


(രീനാരായണ ഗുരുദവകൃതികള്‍ 
സമ്പൂര്‍ണ വ്യാഖ്യാനം 


117: ജി. ബാലകൃഷ്ണന്‍ നായര്‍ 


ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ 
സമ്പൂര്‍ണ വ്യാഖ്യാനം 


ഭാഗം ഒന്ന്‌ 


Malayalam 


Sree Narayana Gurudeva Krithikal 


Sampoorna Vyakhyanam - Bhagam I 
(Works of Sree Narayana Guru with Complete Interpretation - Part I) 


Interpreted by 
Prof. G. Balakrishnan Nair 


First Language Institute Edition : December 2003 
Typeset at 

1. Crazy Graphotechs, Plamoodu 

2. Soft & Soft, Chettikulangara 

3. Essar DTP Centre, Thiruvallom 

4. Extreme Graphics, Kaladi 


Lay out 
Crazy Graphotechs, Plamood, 
Thiruvananthapuram - 695 004 


Printed at 


Vijnanamudranam Press, Nalanda, 
Thiruvananthapuram - 695 003 


Published by 


The State Institute of Languages, Kerala, 
Thiruvananthapuram-3 


© Rights Reserved 
Copies : 5000 
Price: Rs. 200.00 


ISBN 81-7638-404-6 





Published under the Centrally Sponsored scheme for production of text books and 
literature in regional languages, at the University level, of the Government of India, 
Ministry of Human Resource Development (Depariment of Culture), New Delhi. 





SIL / 2065 FT/1306 


ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ 
സമ്പൂര്‍ണ വ്യാഖ്യാനം 


ഭാഗം ഒന്ന്‌ 


വ്യാഖ്യാതാവ്‌ 


പ്രൊഫ. ജി. ബാലകൃഷ്ണന്‍ നായര്‍ 





കേരള ഭാഷാ ഇന്‍സ്റിറ്റ്യൂട്ട്‌ 


തിരുവനന്തപുരം 


ഉപദേശകസമിതി 


സ്വാമി സൂക്ഷ്മാനന്ദ 


ശിവഗിരി മഠം 


ഡോ. എം. ആര്‍. തമ്പാന്‍ 


കേരള ഭാഷാ ഇന്‍സ്റ്റിറ്റൂട്ട്‌ ഭരണസമിതി അംഗം 


ജനറല്‍ എഡിറ്റര്‍ 
ഗസ്റ്റ്‌ എഡിറ്റര്‍ 
എഡിറ്റര്‍ 
പ്രൊഡക്ഷന്‍ 
എക്സിക്യൂട്ടിവ്‌ 
കവര്‍ ഡിസൈന്‍ 


General Editor 
Guest Editor 

Editor 

Production Executive 
Cover Design 


വില : 200 രുപ 


ഡോ. ആര്‍. ഹേലി 


ഡോ. രാജന്‍ വര്‍ഗീസ്‌ 
കെ. രാമചന്ദ്രന്‍ 
സി. അശോകന്‍ 


എസ്‌. വിജയകുമാര്‍ 
ഭട്ടതിരി 


Dr. Rajan Varghese 
K. Ramachandran 
C. Asokan 

S. Vijayakumar 
Bhattathiri 


Price : Rs. 200 


ആമുഖം 


മലയാളിയുടെ സ്വത്വബോധത്തിന്റെ അതിരുകള്‍ വിപുലീകരിച്ച ദാര്‍ശ 
നികനാണ്‌ ശ്രീനാരായണഗുരു. ജാതിയുടെ ഇടുങ്ങിയ ഇടങ്ങളില്‍ തളച്ചിട 
പ്പെട്ട മലയാളിയുടെ സ്വത്വത്തിന്‌ പ്രാദേശികവും ദേശീയവും സാര്‍വദേശീ 
യവുമായ വികാസത്തിന്റെ വിപുലമായ ഇടം ചൂണ്ടിക്കാട്ടിയത്‌ ശ്രീനാരായണ 
ദര്‍ശനമാണ്‌. ആധുനിക മലയാളിയുടെ വ്യക്തിത്വരൂപീകരണത്തില്‍ ശ്രീനാ 
രായണഗുരുവിന്റെ തത്വചിന്ത വഹിച്ച പങ്ക്‌ എല്ലാവരാലും അംഗീകരിക്കപ്പെ 
ടുന്നു. നവോത്ഥാനത്തിന്റെ ഉജ്വലമായ പാരമ്പര്യത്തെ തുടര്‍ന്ന്‌ കേരളം 
കൈവരിച്ച സാംസ്കാരികവും സാമ്പത്തികവുമായ പുരോഗതിയില്‍ ഇന്ന്‌ 
വിള്ളലുകളും വിടവുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത്‌ സാമൂ 
ഹിക പരിഷ്കരണ മുന്നേറ്റങ്ങളിലൂടെയും സാ(്മാജ്യത്വ വിരുദ്ധ സമരങ്ങളി 
ലൂടെയും കേരളീയ ജനത കൈവരിച്ച ഐക്യവും ദേശീയബോധവും ഇന്ന്‌ 
നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യപുരോഗതിക്കും സാമൂഹിക മുന്നേറ്റ 
ത്തിനും വിലങ്ങുതടിയായി വര്‍ത്തിച്ച ജീര്‍ണ വിശ്വാസങ്ങളെ വലിച്ചെറിയാന്‍ 
മുമ്പ്‌ മലയാളിക്ക്‌ കഴിഞ്ഞിരുന്നു. എന്നാല്‍ അത്തരം ജീര്‍ണവിശ്വാസങ്ങള്‍ 
കൂടുതല്‍ കരുത്തോടെ കേരളീയസമൂഹത്തില്‍ ആധിപത്യം ചെലുത്തുന്ന 
കാലഘട്ടമാണിത്‌. ജനങ്ങള്‍ക്കിടയില്‍ വേര്‍തിരിവിന്റെ പുതിയ മതിലുകള്‍ 
ഉയര്‍ന്നു വരുന്നു. ഒരു വിശ്വാസത്തിന്‌ മറ്റൊരു വിശ്വാസം അതാര്യമായി 
ത്തീരുന്നു. 

ശ്രീനാരായണ ഗുരുവിന്റെ ദര്‍ശനങ്ങള്‍ കൂടുതല്‍ പ്രസക്തമായിത്തീ 
രുകയാണ്‌. മലയാളിയുടെ ജ്ഞാനദൃഷ്ടിയെ വലയം ചെയ്തിരിക്കുന്ന ഇരു 
ട്ടിനെ പുറന്തള്ളുന്ന അവബോധത്തിന്റെ വെളിച്ചമാണ്‌ ഗുരുദേവകൃതികള്‍. 
സമകാലിക മനുഷ്യന്റെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മുന്‍നിര്‍ത്തി 
ഗുരുദേവകൃതികളെ വ്യാഖ്യാനിക്കേണ്ടത്‌ ഈ കാലഘട്ടത്തിന്റെ ആവശ്യ 
മാണ്‌. വേദാന്തപണ്ഡിതനും വ്യാഖ്യാതാവുമായ പ്രൊഫ. ജി. ബാലകൃഷ്‌ 
ണന്‍ നായര്‍ ആ ദാത്യമാണ്‌ ഏറ്റെടുത്തിരിക്കുന്നത്‌. ഗുരുദേവകൃതികളുടെ 
ആഴവും പരപ്പും വ്യക്തമാക്കുന്നതും എന്നാല്‍ ലളിതവും യുക്തിഭദ്രവുമായ 
വ്യാഖ്യാനമാണ്‌ അദ്ദേഹം നിര്‍വഹിച്ചിരിക്കുന്നത്‌. 

ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സമ്പൂര്‍ണ വ്യാഖ്യാനം ആദ്യം പ്രസി 
ദ്ധപ്പെടുത്തിയത്‌ ശിവഗിരി മഠമാണ്‌. പത്തു വാല്യങ്ങളായാണ്‌ പ്രസിദ്ധീകരി 


vi 


ച്ചത്‌. കേരള ഭാഷാ ഇന്‍സ്റ്റിറ്റൂട്ട്‌ ആ ഗ്രന്ഥസമുച്ചയം രണ്ടുഭാഗങ്ങളായാണ്‌ 
ഇപ്പോള്‍ പ്രസിദ്ധീകരിക്കുന്നത്‌. ഈ വിശിഷ്ട കൃതിയുടെ പ്രസിദ്ധീകരണ 
ത്തിന്‌ ഭാഷാ ഇന്‍സ്റ്റിറ്റ്യൂട്ടിന്‌ അനുമതി നല്‍കിയ ശിവഗിരി മഠാധിപതിക 
ളോടും പ്രത്യേകിച്ച്‌ സുക്ഷ്മാനന്ദസ്വാമികളോടും ഞങ്ങള്‍ നന്ദി പ്രകാശി 
പ്പിച്ചു കൊള്ളുന്നു. ഇന്‍സ്റ്റിറ്റ്യൂട്ടിന്റെ മുന്‍ ഡയറക്ടറും ഭരണസമിതി അംഗ 
വുമായ ഡോ. എം. ആര്‍. തമ്പാനോടും ഗസ്റ്റ്‌ എഡിറ്ററായി പ്രവര്‍ത്തിച്ച 
ഇന്‍സ്റ്റിറ്റ്യുട്ടിലെ മുന്‍ സീനിയര്‍ റിസേര്‍ച്ച്‌ ഓഫീസര്‍ കെ. രാമചന്ദ്രനോടു 
മുള്ള കടപ്പാടും രേഖപ്പെടുത്തുന്നു. 

ശ്രീനാരായണ ഗുരുദേവ ദര്‍ശനത്തില്‍ ആകൃഷ്ടരായ വായനക്കാരുടെ 
മുന്നില്‍ അഭിമാനപൂര്‍വം ഞങ്ങള്‍ ഈ കൃതി സമര്‍പ്പിക്കുന്നു. 


കേരള ഭാഷാ ഇന്‍സ്റ്റിറ്റൂട്ട്‌ ഡോ. രാജന്‍ വര്‍ഗീസ്‌ 
തിരുവനന്തപുരം സി. അശോകന്‍ 
ഡിസംബര്‍, 2003 


അവതാരിക 


ശ്രീ നാരായണന്റെ വ്യക്തിപ്രശസ്തിയും തത്വമഹിമയും പതുക്കെപ്പ 
തുക്കെ ദേശകാല സമുദായസീമകള്‍ കടന്ന്‌ ലോകജയം സാധിച്ചു കൊണ്ടി 
രിക്കുന്ന കാഴ്ച നമ്മുടെ കണ്‍മുന്നില്‍ വച്ച്‌ നടന്നുകൊണ്ടിരിക്കുകയാണ്‌. 
പൂര്‍വാഹത്തിലെ ഇതിന്റെ കാന്തി വര്‍ധിച്ചുതന്നെ വരുന്നു. എങ്കിലും അതോ 
ടൊപ്പം അപരാഹത്തിലെ നിഴല്‍പോലെ ശ്രീനാരായണ സന്ദേശങ്ങളെക്കു 
റിച്ചുള്ള തെറ്റിദ്ധാരണകളും തെറ്റിദ്ധരിപ്പിക്കലുകളും വേറെ നടക്കാതെയുമി 
രിക്കുന്നില്ല. അതിനാല്‍ ശ്രീനാരായണ ധര്‍മത്തിന്റെ രക്ഷാഭടന്മാര്‍ തത്വപ്ര 
ചാരണത്തില്‍ നിതൃജാഗരുകരായിത്തന്നെ കഴിയേണ്ടിയിരിക്കുന്നു. അവര്‍ 
എന്നും ഉത്തരം പറയേണ്ട ഒരു ചോദ്യമുണ്ട്‌. ശ്രീനാരായണന്‍ ആര്‍ എന്ന 
ചോദ്യം. ഓരോ തലമുറയും ഈ ചോദ്യം ചോദിച്ചുകൊണ്ടായിരിക്കും ശ്രീനാ 
രായണനെ സമീപിക്കുന്നത്‌. ശ്രീനാരായണഗുരുവിനെ അറിയാന്‍ രണ്ടുവഴി 
യാണല്ലോ നമ്മുടെ മുന്‍പിലുള്ളത്‌. ഒന്ന്‌ ആചാര്യന്റെ ചിന്താനിധികളായ 
കൃതികള്‍ ശ്രദ്ധിച്ചു പഠിക്കുക. രണ്ട്‌ അദ്ദേഹത്തിന്റെ കര്‍മസഞ്ചയം അപഗ്ര 
ഥിച്ചു മനസ്സിലാക്കുക. ആദ്യത്തേത്‌ അധികംപേരും ചെയ്തു കാണുന്നില്ല. 
ചില പണ്ഡിതന്മാര്‍ക്ക്‌ വിട്ടുകൊടുത്തിരിക്കുകയാണ്‌ അക്കാര്യം എന്നു 
തോന്നുന്നു. പ്രൊഫ: ജി. ബാലകൃഷ്ണന്‍നായരുടെ സമഗ്രവ്യാഖ്യാന 
ത്തോടെ ഗുരുദേവകൃതികള്‍ ഒരു ഗ്രന്ഥാവലിയുടെ രൂപത്തില്‍ പ്രസിദ്ധീക 
രിക്കുക എന്നതാണ്‌ ഈ കാല്‍വയ്പിന്റെ ലക്ഷ്യം. എന്നാല്‍ ഈ കാല്‍വ 
യ്പില്‍ രണ്ടാമത്തെ മാര്‍ഗമാണ്‌ ഗുരുദേവനെ മനസ്സിലാക്കുവാന്‍ സാധാര 
ണയായി അവലംബിച്ചുകാണുന്നത്‌. ചില ആപല്‍ഗര്‍ത്തങ്ങള്‍ ആ വഴിക്കു 
ള്ളതുകൊണ്ട്‌ ആദ്യം ചിലതു പറഞ്ഞുകൊള്ളട്ടെ. ശ്രീനാരായണന്റെ അപ 
ദാനസമൃദ്ധമായ ജീവിതത്തെ ഒരു ഇതിഹാസമായി കാണാമെങ്കില്‍ ശ്രീനാ 
രായണന്‍ ആരായിരുന്നു എന്ന ചോദ്യം ഒരു ജിജ്ഞാസുവിന്റെ ഉള്ളില്‍ സ്വാഭാ 
വികമായി പൊന്തി വരാതിരിക്കില്ല. അഭിജ്ഞന്മാരുടെ സമാധാനങ്ങള്‍ എല്ലാ 
“ജയന്തി” “സമാധി” ദിനങ്ങളിലും, സകര്യമുള്ള മറ്റു ദിനങ്ങളിലും നാം 
ധാരാളം കേട്ടുകൊണ്ടിരിക്കാറുള്ളതാണ്‌. ആരും അദ്ദേഹത്തെ തള്ളിപ്പറയാ 
റില്ല. ഒരു നിലയ്ക്കുകണ്ടാല്‍ ഈ സമസ്താങ്ഗീകരണം ഒരു ഭാഗ്യം തന്നെ 
യാണ്‌. മറ്റു നിലയ്ക്ക്‌ മഹാന്മാരുടെ ജീവിതങ്ങളുടെ ഒരു കൊടിയ ട്രാജ 
ഡിയും ആണത്‌. എല്ലാ വിഭാഗക്കാരും ചിന്താഗതിക്കാരും പ്രസ്ഥാനക്കാരും 
ഒരാചാര്യനെ വാഴ്ത്തിയും അംഗീകരിച്ചും സംസാരിക്കുമ്പോള്‍ അതു സൂക്ഷി 


viii 


ക്കുകതന്നെ വേണം. തങ്ങള്‍ക്കനുകൂലമായതുമാത്രം അദ്ദേഹത്തില്‍നിന്നു 
കൈക്കൊള്ളുകയും അതിന്റെ പേരില്‍മാത്രം അദ്ദേഹത്തെ വാഴ്ത്തുകയും 
തങ്ങള്‍ക്കു പ്രതികൂലമായ വല്ലതും അദ്ദേഹത്തിന്റെ സന്ദേശസ്തോമത്തിലു 
ണ്ടെങ്കില്‍ അതിന്റെ മുന്‍പില്‍ ഈദാസീന്യനയം അനുവര്‍ത്തിക്കുകയും ചെയ്യു 
കയാണ്‌ അവരുടെ കൌശലം എന്നു സ്പഷ്ടമാണ്‌. ഇന്ന്‌ ഗുരു പലര്‍ക്കും 
പലതാണ്‌. നമ്മുടെ മഹനീയമായ ഒരുല്ലേഖാലങ്കാരമായിത്തീര്‍ന്നിരിക്കുക 
യാണ്‌ അദ്ദേഹം എന്നു പറഞ്ഞാല്‍ തെറ്റില്ല. ശ്രീനാരായണഗുരുവിനെപ്പറ്റി 
യുള്ള വ്യത്യസ്തങ്ങളായ ഈ ഉത്തരങ്ങള്‍ പരിശോധിച്ചാല്‍ അവയ്ക്കു 
തമ്മില്‍ എത്രമാത്രം ഈഷദ്‌ വൃത്യാസങ്ങളുണ്ടെങ്കിലും രണ്ടു ബിന്ദുക്കളെ 
കേന്ദ്രീകരിച്ചുകൊണ്ട്‌ കറങ്ങിക്കളിക്കുന്നവയാണ്‌ അവയെന്നു കാണാം. ഒരു 
ബിന്ദു ശ്രീനാരായണന്‍ തികഞ്ഞ അദ്വൈതിയും, മഹാത്മാവായ സന്യാസി 
യും, ആര്‍ഷഭാരതത്തിന്റെ അഭിനവപ്രകാശനവുമാണെന്നുള്ള അഭിപ്രായ 
ത്തില്‍ ഉറച്ചുനില്‍ക്കുന്നു. മറ്റേ ബിന്ദു ശ്രീനാരായണന്‍ ഒരു സമൂഹ പരി 
ഷ്കര്‍ത്താവും അനാചാരവിധ്വംസകനും ആയ ഒരു ജനനേതാവാണെന്ന ചി 
ന്തയിലും. ഇതു രണ്ടും ആത്യന്തിക പക്ഷങ്ങളാണെന്നു സ്പഷ്ടം. ശ്രീനാ 
രായണന്‍ അദ്ദൈതിയല്ലെന്നോ സമൂഹപരിഷ്കര്‍ത്താവല്ലെന്നോ ആര്‍ക്കും 
വാദിച്ചുനില്‍ക്കാന്‍ സാധ്യമല്ലല്ലോ. മേലേ ചൂണ്ടിക്കാണിക്കപ്പെട്ട ആത്യന്തിക 
പക്ഷങ്ങളുടെ അടിസ്ഥാനം ഇതാണ്‌. എന്നാല്‍ ശ്രീനാരായണന്‍ സമൂഹപ 
രിഷ്കര്‍ത്താവാണെന്നതുകൊണ്ട്‌ സമൂഹപരിഷ്കര്‍ത്താവു മാത്രമാണെന്നു 
വാദിക്കുന്നത്‌ ശരിയാകുമോ എന്നു നാം സൂക്ഷ്മമായി ചിന്തിച്ചേ പറ്റു. ഈ 
ചോദ്യത്തോടൊട്ടി നില്‍ക്കുന്ന ചോദ്യമാണ്‌ ശ്രീനാരായണന്‍ അദ്വൈതിയാ 
യതുകൊണ്ട്‌ അദ്വൈതി മാത്രമാണെന്നു വാദിക്കാമോ എന്നതും. ആചര 
ണവും പ്രചാരണവും തമ്മില്‍ അഥവാ സന്ദേശവും ജീവിതവും തമ്മില്‍ രൂപ 
സഭാഗ്യത്തോടെ അഭിന്നങ്ങളായി പ്രവര്‍ത്തിച്ചിരുന്ന ഒരഭിവ്യക്തിയായിരുന്നു 
സ്വാമികള്‍. അതുകൊണ്ട്‌ നമ്മുടെ അഭിനവനേതാക്കളില്‍ പലരുടേയും 
വാക്കിനെ പിന്‍തുടര്‍ന്നാല്‍ അവരുടെ ജീവിതത്തെയോ മറിച്ചോ കണ്ടെത്താന്‍ 
വയ്യെന്നുള്ള ദുരവസ്ഥ സ്വാമികളെ പഠിക്കുന്നവരെ നേരിടുവാനിടയില്ല. നാനാ 
വര്‍ണനകളുടെയും ശബളഭാവനകളുടെയും നടുവില്‍ ഒരേകരസം സ്ഫുരി 
ക്കുന്ന അനവദ്യമായ കാവ്യംപോലെ ആചാര്യന്റെ ജീവിതത്തിലെ ആശ്ചര്യ 
കരങ്ങളായ വാക്‌ കര്‍മങ്ങളുടെ ഉള്ളിലൂടെ ഒരു മഹാദര്‍ശനത്തിന്റെ ഏകാ 
ന്തശോഭ എന്നും പ്രസരിച്ചുകൊണ്ടിരുന്നു. ഒരു കാവ്യത്തിലെന്നപോലെ ഒരു 
മഹാത്മാവിലും അത്തരം സമന്വയ ചൈതന്യം പ്രവര്‍ത്തിക്കുന്നുണ്ടായിരി 
ക്കണമല്ലോ. തടിയെ വാരിയെല്ലുകള്‍കൊണ്ടു വരിഞ്ഞുകെട്ടി വളയാതെ 
നിര്‍ത്തുന്ന നട്ടെല്ലിന്നൊപ്പം അത്‌ ഉദ്ഗ്രഥിത ചിത്തനായ ഒരു മനുഷ്യന്റെ 
വിഭിന്ന വിചിത്രങ്ങളായ പ്രവര്‍ത്തനങ്ങളെ സംയോജിപ്പിച്ച്‌ അര്‍ഥവും 


ix 


ലക്ഷ്യവും ഉള്ളതാക്കി മാറ്റുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ അതിവിപുലങ്ങ 
ളായ കര്‍മങ്ങള്‍ക്ക്‌ അര്‍ഥ ലക്ഷ്യങ്ങള്‍ പ്രദാനം ചെയ്ത ആ സമന്പയചൈ 
തന്യം ഏതാണ്‌? 

വളരെക്കാലംമുമ്പ്‌ ശിവഗിരി തീര്‍ഥാടക സമ്മേളനങ്ങളിലൊന്നില്‍വച്ച്‌ 
ശ്രീ. കെ. അയ്യപ്പന്‍ പ്രസംഗിച്ചതായി റിപ്പോര്‍ട്ടു ചെയ്യപ്പെട്ടിട്ടുണ്ട്‌: “ശ്രീനാരാ 
യണന്‍ മുമ്പു പറഞ്ഞതും പിന്‍പു പറഞ്ഞതും എന്നും പറഞ്ഞതുമായി ഒരു 
അഭിപ്രായമുണ്ട്‌. അതു ജാതിവ്യത്യാസം ഇല്ലാതാക്കണമെന്നുള്ളതാണ്‌; അതാ 
ണദ്ദേഹത്തിന്റെ ജീവിത സന്ദേശം. ഞാന്‍ ഈ പ്രസ്താവനയോട്‌ നുറുശത 
മാനത്തില്‍ കൂടുതല്‍ യോജിക്കാന്‍ വയ്യാത്തതുമുലം നൂറുശതമാനം യോജിപ്പു 
പ്രകടിപ്പിച്ചു കൊണ്ട്‌ നിര്‍ത്തുന്നു” എന്നാണ്‌ ശ്രീ അയ്യപ്പന്‍ പ്രസ്താവിച്ചത്‌. 
പറഞ്ഞുതന്നെ പ്രവര്‍ത്തിച്ച ഒരാചാര്യനെപ്പറ്റി പറഞ്ഞു എന്നുപറഞ്ഞാല്‍ 
പ്രവര്‍ത്തിച്ചു എന്നാണര്‍ഥം. ശ്രീനാരായണ ഗുരു ജനിച്ചതും ജീവിച്ചതും കേര 
ളത്തില്‍ എന്നപോലെ ലോകത്തില്‍ എവിടെയും ഉള്ള ജാതിഭേദകൃതമായ 
അനൈക്യത്തെ ഉച്ചാടനം ചെയ്യാനായിരുന്നു. ഒരു സവിശേഷ ലക്ഷ്യത്തിനു 
വേണ്ടി ജീവിതം ആകമാനം സമര്‍പ്പിച്ച ഏകാന്ത്രവതരെ അവതാരങ്ങള്‍ എന്നു 
വിശേഷിപ്പിക്കാമെങ്കില്‍ ആധുനിക കേരളത്തില്‍ ശ്രീനാരായണാവതാര 
ത്തിന്റെ ഉദ്ദേശം ജാതി വിപാടനമായിരുന്നു. തന്റെ യൂട്ടോപ്യയില്‍ അദ്ദേഹം 
ചെക്കു പോസ്റ്റുറപ്പിച്ചു നിരോധിച്ചത്‌ രണ്ടെണ്ണമായിരുന്നു. ഒന്ന്‌ മദ്യം മറ്റേതു 
ജാതിഭേദം. ഒരു ജാതിയെന്നാണ്‌ കാതലായി അദ്ദേഹം പറഞ്ഞുവെച്ചത്‌. “ഒരു 
മതം, ഒരു ദൈവം മനുഷ്യന്‌” “ഒരു യോനിയൊരാകാരം ഒരു ഭേദവുമില്ലി 
തില്‍” എന്നദ്ദേഹം തുടര്‍ന്നു പാടിയത്‌ ആ സന്ദേശത്തിന്റെ വ്യാഖ്യാനവും 
ഉപബൃഹണവുമായിട്ടാണ്‌. മതങ്ങളും ദൈവങ്ങളും വേഷഭാഷാ ഭുഷാദികളും 
എല്ലാം വ്യത്യസ്ത ജാതികളുടെ ഉപാധികളായി വളര്‍ന്നു തടിക്കുന്ന കണ്ട്‌ 
അവയിലുള്ള ബഹുത്വത്തെ നിരാകരിക്കുകയും ഏകത്വത്തെ ഘോഷിക്കുക 
യുമാണ്‌ ഗുരുദേവന്‍ ചെയ്തത്‌. ശ്രീനാരായണന്റെ വാക്കുകള്‍ മുന്‍നിര്‍ത്തി 
അനുമാനിക്കുന്നതാണ്‌ ശരിയെങ്കില്‍ അദ്ദേഹം ജാതിവ്യത്യാസ വിരോധമാണ്‌ 
പ്രസംഗിച്ചത്‌. ജാതിവിരോധമല്ല. കാരണം അദ്ദേഹം മനുഷ്യജാതിയുടെ വക്താ 
വാണ്‌. ജാതിവിരോധം എന്നു സാധാരണമായി പറഞ്ഞുവരുന്നതിന്‌ ജാതി 
ഭേദ വിരോധം എന്ന അര്‍ഥം കണ്ടുകൊള്ളേണ്ടതാണ്‌. ലാക്ഷണികമായി 
ആ അര്‍ഥം പ്രയോഗത്തിന്നുണ്ടുതാനും. 


ശ്രീനാരായണന്‍ സമൂഹപരിഷ്‌കരണത്തിനിറങ്ങിയത്‌ ജാതിഭേദത്തിന്റെ 
കെടുതി കണ്ടിട്ടാണ്‌. അദ്ദേഹം അദ്വൈതം തേടിപ്പോകേണ്ടിവന്നതു പ്രതി 
കൂലമായ ഒരു തത്വശാസ്ത്രത്തെ അന്വേഷിച്ചിറങ്ങിയതുകൊണ്ടാണ്‌. സ്വാമി 
കളിലെ സാമൂഹ്യപരിഷ്കര്‍ത്താവും, അദ്വൈതിയും എവിടംതൊട്ടു എത്ര 


Xx 


ത്തോളം എങ്ങനെയെല്ലാം ഇണങ്ങിച്ചേരുന്നു എന്ന്‌ മേല്‍ പ്രസ്താവിച്ച 
പ്രസ്താവത്തില്‍നിന്ന്‌ ഈഹിക്കാവുന്ന കാര്യങ്ങള്‍ മാത്രമാണല്ലോ. സ്വാമി 
കള്‍ ജന്മനാ യോഗിയും അദ്വൈതിയും ആയിരുന്നില്ലെന്നല്ല പറയുന്നത്‌. 
ആയാല്‍തന്നെ ആ പ്രവണതയെ തട്ടിഉണര്‍ത്തുന്ന ഒരുദ്ദീപനഹേതു വേണ 
മല്ലോ. അതായിരുന്നു അന്നു കേരളം അനുഭവിച്ചുപോന്ന ജാതി ദുഃഖം. ആ 
ദുഃഖം കണ്ടു ദുഃഖിച്ച നാരായണന്‍ ഒരു രണ്ടാം ബുദ്ധനെപ്പോലെ ജാതിസ്യ 
ഷ്ടമായ സമൂഹപാപങ്ങള്‍ തനിക്കുചുറ്റും ക്രൂരമായി കടന്നുകൂടിക്കിടക്കു 
ന്നതു കണ്ടിട്ടാവണം ശ്രീനാരായണന്‍ ജാതി വിപരീതമായി ചിന്തിച്ചുതുട 
ങ്ങിയത്‌. ദ്വൈതബുദ്ധി മനുഷ്യനെ എത്ര ചീത്തയാക്കുമെന്ന്‌ അദ്ദേഹം കേര 
ളത്തിലെ ജാതി വിലാസത്തില്‍നിന്ന്‌ മനസ്സിലാക്കി. വേദാന്തം പഠിച്ചിട്ട്‌ ജാതി 
കണ്ടതല്ല. ജാതികണ്ടിട്ടു വേദാന്തം പഠിച്ചതാണെന്നു ചുരുക്കം. ആകയാല്‍ 
സ്വാമികളുടെ ആദ്യത്തെ വേദാന്തഗുരു തനിക്കുചുറ്റും ഇരമ്പിമറിഞ്ഞിരുന്ന 
പാപപാരാവാരമായ ജീര്‍ണസമുദായം തന്നെയാണെന്ന്‌ സമ്മതിക്കണം. 
തഴ്‌സസ്റ്റന്‍, ബര്‍ടന്‍, ലോഗന്‍, പത്മനാഭമേനോന്‍ എന്നിവരുടെ ചരിത്ര വിവ 
രണങ്ങളില്‍ അതിന്റെ ജൂഗുപ്സാവഹമായ നഖചിത്രങ്ങൾ കാണാം. പുല 
യനെ ഈഴവനും, ഈഴവനെ തീയനും, ഇവരെയെല്ലാം സവര്‍ണ സമുദായ 
ങ്ങളും (ബ്രാഹ്മണരും അകറ്റിയും അമര്‍ത്തിയും ഒരുതരം മാത്സ്യന്യായമനു 
സരിച്ച്‌ ജീവിച്ചിരുന്ന കാലം. അമേരിക്കയിലെ ആദിമനിവാസികളോട്‌ സ്പെയി 
നിലെ ഘാതകന്മാര്‍ കാണിച്ച കിരാതപ്രായമായ ദുഷ്ടതകളോട്‌ കിടനില്ക്കും 
ജാതിയുടെ പേരില്‍ കേരളത്തില്‍ നടന്ന മഹാദ്രോഹങ്ങള്‍ എന്നു കുമാരനാ 
ശാന്‍ ആ കാലത്തെ ഈഷ്മളാക്ഷരങ്ങളാല്‍ ഒരിടത്ത്‌ ആലേഖനം ചെയ്തി 
ട്ടുണ്ട്‌. അത്തരം കിരാതകാലഘട്ടങ്ങള്‍ ആര്‍ദ്രമൃദുലങ്ങളും സംവേദന ക്ഷമ 
ങ്ങളുമായ ചില ഹൃദയങ്ങളെ ആഴത്തില്‍ മുറിപ്പെടുത്താറുണ്ട്‌. ശ്രീനാരായ 
ണഗുരുവിന്റെ ഹൃദയം അങ്ങനെ (വണിതമായപ്പോള്‍ ജാതിയുടെ കുരിശു 
ചുമന്നുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ദീര്‍ഘധീരമായ പ്രയാണം ആരംഭിച്ചു. 
ആ പ്രയാണത്തിനിടയിലാണ്‌ അദ്ദേഹം അദ്വൈതാചാര്യനായി വിളികൊണ്ട 
ത്‌. അദ്വൈതം എങ്ങനെ സ്വാമി കണ്ടെടുത്തു എന്നന്വേഷിക്കുന്നതു രസാവ 
ഹമായിരിക്കും. ഭാരതീയ തത്വചിന്തയില്‍ ജാതിവിപരീതമായ ഒരു നിലപാട്‌ 
ഏതെങ്കിലും തരത്തില്‍ എടുത്ത രണ്ടു പ്രസ്ഥാനങ്ങളുണ്ട്‌. അവയത്രെ ഭക്തി 
പ്രസ്ഥാനങ്ങളും അദ്വൈതവും. ഇവയില്‍ ഒന്നാമത്തേതു വൈകാരികതല 
ത്തിലൂടെയും രണ്ടാമത്തേതു വൈചാരിക തലത്തിലൂടെയും മുന്നോട്ടുചെന്ന്‌ 
അനുഭവികതലത്തില്‍വച്ച്‌ ആത്തെക്യ ദര്‍ശനം സാധിക്കുന്നു. ആദ്യത്തെ 
മാര്‍ഗത്തിലൂടെ മാത്രം സഞ്ചരിച്ചാല്‍ മതിയാവുകയില്ലെന്ന്‌ അദ്ദേഹം വേഗം 
മനസ്സിലാക്കി. ജാതിഭേദം എന്നത്‌ ഒരു സമൂഹ ദുഷ്കൃതമാകയാല്‍ വ്യക്തി 
യുടെ ആന്തരാനുഭൂതിയുടെ മണ്ഡലത്തില്‍ വച്ച്‌ മനുഷ്യൈക്യം സാക്ഷാല്‍ 


Xi 


ക്കരിക്കുവാന്‍ സഹായിക്കുന്ന ഭക്തിയുടെ വികാരശക്തികൊണ്ട്‌ ആ സമൂ 
ഹദുഷ്കൃതം ഇരുപതാം നൂറ്റാണ്ടില്‍ മാഞ്ഞുപോവുകയില്ലെന്നു വ്യക്തമാ 
യിരുന്നു. ഒരു വിപുലമായ സാമുഹ്യപ്രസ്ഥാനമായി താന്‍ വളര്‍ത്തിയെടു 
ക്കുവാന്‍ ഉദ്ദേശിച്ചുകൊണ്ടിരുന്ന ജാതിവ്യത്യാസ ധ്വംസനവാദത്തെ താങ്ങി 
നിര്‍ത്തുവാനായി വിജ്ഞാനം കൊണ്ടും ചിന്തകൊണ്ടും വികസ്വരവും അനു 
ക്രമം സ്വതന്ത്രവും ആയിക്കൊണ്ടുവരുന്ന ഒരു ജനതയുടെ ബുദ്ധിയേയും 
ചിന്താഗരിമയേയും പ്രചോദിപ്പിക്കുവാന്‍ കഴിവുള്ള ഉലയാത്ത ഒരു തത്ത്വ 
ശാസ്ത്രമായിരുന്നു അദ്ദേഹത്തിന്‌ യഥേഷ്ടം അദ്വൈതത്തില്‍നിന്നു ലഭി 
ച്ചത്‌. സത്യം ഏകമാണെന്നും നാനാത്വം മിഥ്യയാണെന്നും ശ്രുത്യുക്ത്യനുഭവ 
പ്രമാണങ്ങളുടെ അകമ്പടിയോടെ ഘോഷിച്ചുകൊണ്ടു നടന്നിരുന്ന അദ്വൈ 
തത്തിന്റെ തത്ത്വങ്ങള്‍ ജാതിവിനാശ പരിപാടിയുടെ അധിഷ്ഠാന ശിലകളാ 
യിരിക്കാന്‍ അര്‍ഹങ്ങളാണെന്ന്‌ സൂക്ഷ്മബുദ്ധിയായ ആചാര്യന്‍ കണ്ടു. അനു 
ഭവനിഷ്ഠമായ ആ തത്വശാസ്ത്രത്തെ സ്വന്തം ജീവിതത്തില്‍ എത്രത്തോളം 
സാക്ഷാല്‍ക്കരിക്കാമോ അത്രത്തോളം അദ്ദേഹം സാക്ഷാല്‍ക്കരിക്കുകയും 
ചെയ്തു. ധൈഷണികമായും ആനുഭവികമായും അദ്വൈതതത്വങ്ങളില്‍ മുങ്ങി 
സഞ്ചരിച്ച്‌ ആത്മഗരിമയുണ്ടാക്കാനാകണം സ്വാമികള്‍ നാലു ദശാബ്ദത്തോളം 
ഒച്ചപ്പാടില്ലാതെ ഒളിഞ്ഞുകഴിഞ്ഞത്‌ എന്നു കരുതുന്നത്‌ ന്യായമാണ്‌. ആ മുക 
ദശയില്‍ സഞ്ചയിച്ച സത്യദര്‍ശനത്തിന്റെ ്രകാശകണികകളാണ്‌ “ആത്മോ 
പദേശശതകത്തിനും” “ദര്‍ശനമാല്‌'ക്കും ഉയിര്‍കൊടുത്തത്‌. “ചൈതന്യാദാ 
ഗതം സ്ഥുലസുക്ഷ്മാത്മകമിദം ജഗത്‌” എന്നൊക്കെ ശങ്കരന്റെ ശൈലിയില്‍ 
ഉപനിഷത്‌ സത്യങ്ങള്‍ രേഖപ്പെടുത്തിയ സ്വാമികള്‍ അദ്വൈതിയല്ലെന്നോ 
ആസ്തികനല്ലെന്നോ പറയാന്‍ ആന്ധ്യധൈര്യം അധികമുള്ളവര്‍ക്കേ കഴി 
യൂ. ഇപ്പറഞ്ഞതു കൊണ്ടു ശ്രീനാരായണന്‍ ശങ്കരാചാര്യരുടെ നവ പ്രാദുര്‍ഭാ 
വമാണ്‌ എന്ന്‌ ഞാന്‍ പറയുന്നതായോ ചൂണ്ടുന്നതായോ ധരിച്ചുകളയരുത്‌. 
ശങ്കരനും അദ്ദേഹത്തിനു മുമ്പും പിന്‍പും വന്ന അനേകം അദ്വൈത പണ്ഡി 
തന്മാരും ജാതിസ്പര്‍ദ്ധയുടെയും മറ്റും ഫലമായുണ്ടായ സമൂഹ ജീര്‍ണത 
കളുടെ നടുവില്‍ ജീവിച്ചിട്ടും ഇങ്ങനെ ഒരു ജാതിഭേദ നിരാസത്തിനു മുതി 
രുകയുമുണ്ടായില്ല; എന്തുകൊണ്ട്‌? അതിന്‌ രണ്ടു കാരണം പറയാം. 

ഒന്ന്‌, അക്കാലത്ത്‌ പത്തൊന്‍പതും ഇരുപതും നൂറ്റാണ്ടുകളിലെന്ന 
പോലെ ജാതിയെ ബോധപൂര്‍വം വെറുക്കാനും ചെറുക്കാനും തുടങ്ങിയിരു 
ന്നില്ല. ടോയിന്‍ബിയുടെ ഭാഷയില്‍ അന്ന്‌ അത്‌ ഒരു “ചാലഞ്ച്‌” ആയി ഉയര്‍ന്നി 
രുന്നില്ല. ഈ വെല്ലുവിളി ഉയരുമ്പോഴാണ്‌ അതിന്റെ പരിഹരണത്തിനുവേ 
ണ്ടിയുള്ള പ്രതികരണം ഉണ്ടാവുക. ശ്രീനാരായണന്റെ കാലം ആ വെല്ലുവി 
ളിയുടേതായിരുന്നു. ജാതിവിരോധത്തിന്‌ പരിപാകം വന്ന ഒരു യുഗത്തില്‍ 
ശങ്കരന്‍ പിറക്കാത്തതിനാല്‍ അന്നദ്ദേഹം അദ്വൈതത്തിന്റെ ജാതിവിരുദ്ധ പ്രവ 


xii 


ണതകളെ വേണ്ടവണ്ണം മനസ്സിലാക്കിയില്ല. കാശിയില്‍വച്ച്‌ വ്യാസന്‍ ചണ്ഡാ 
ലരൂപത്തില്‍ അടുത്തുവന്ന്‌ അദ്വൈത തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാന 
ത്തില്‍ ജാതിനിഷേധം നടത്തിയപ്പോഴും ആ ചണ്ഡാലനെ സ്വന്തം ഗുരുവാ 
യിക്കാണുവാനല്ലാതെ അതിനപ്പുറം ചെന്ന്‌ ജാതിഭേദത്തെ സമൂഹതലത്തില്‍ 
വച്ചുതന്നെ നിഷേധിക്കുവാന്‍ ശങ്കരാചാര്യര്‍ക്കു തോന്നിയിരുന്നില്ല. കാല 
ത്തിന്റെ ലീലയാണ്‌ അഥവാ ചരിത്രത്തിന്റെ വികൃതിയാണ്‌ ഇതിനു കാര 
ണം. ശ്രീനാരായണഗുരു അന്നു ജനിച്ചിരുന്നെങ്കില്‍ ശങ്കരാചാര്യരാകില്ലയെന്നു 
ഏതായാലും എനിക്ക്‌ ഏറെക്കുറെ തീര്‍ച്ചയാണ്‌. ചണ്ഡാലരുപിയായ വ്യാസ 
നായിട്ടായിരിക്കും അവിടുന്ന്‌ അവതരിക്കുക. ശങ്കരാചാര്യരും മറ്റും ജാതിഭേ 
ദനിരാസത്തിന്‌ കോപ്പിട്ടിറങ്ങാതിരിക്കാനുള്ള മറ്റേക്കാരണം വ്യക്തിതലത്തില്‍ 
ജീവാത്മാവിനുണ്ടാകേണ്ട ഒരവസ്ഥാവിവര്‍ത്തമാണ്‌ അദ്വൈതാനുഭൂതി 
യെന്നും സാമൂഹ്യജീവിതത്തിലെ ദ്വൈതദോഷങ്ങളെയെല്ലാം മിഥ്യയെന്നും 
മായയെന്നും മറ്റും ഉപാലംഭിച്ചു അവയെ പരിഹരിച്ചതായി കണക്കാക്കാ 
മെന്നും അവര്‍ കരുതിയതാണ്‌. ആ ധാരണയെ ശ്രീനാരായണന്‍ തിരുത്തി. 
അദ്വൈതത്തില്‍ വിശ്വസിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി, 
വ്യാവഹാരിക മണ്ഡലത്തിലായാല്‍പ്പോലും ദ്വൈത പ്രകടനങ്ങളുടെ അതി 
ദുഷ്ടഫലങ്ങളെ നോക്കിയിരിക്കാതെ അവയുടെ ദൂരീകരണത്തിനു ശ്രമി 
ക്കണം എന്ന്‌ നമ്മുടെ ഗുരുഘോഷിച്ചു. നൂറ്റാണ്ടുകളിലൂടെ ഉറങ്ങിക്കഴിയുക 
യായിരുന്ന അദ്വൈതം അതോടെ പുതുജീവനോടെ മുന്നേറാന്‍ തുടങ്ങി. 
അദ്വൈതിക്ക്‌ സമൂഹസേവനത്തിനുള്ള മാര്‍ഗം അങ്ങനെ തെളിയിക്കപ്പെട്ടു. 
പത്തൊമ്പതും ഇരുപതും നൂറ്റാണ്ടുകളില്‍ ഇന്ത്യയില്‍ പിറക്കുകയും ഇവിട 
ത്തെ അതൃന്തദയനീയങ്ങളായ ജീവിത യാഥാര്‍ഥ്യങ്ങളെ നേരിടുകയും 
ചെയ്ത ഉത്തമ സന്യാസിമാരെല്ലാം ഈ മട്ടില്‍ സമൂഹസേവനം അനിവാര്യ 
മാണെന്നു വിശ്വസിച്ചവരായിരുന്നു. സ്വാമി വിവേകാനന്ദന്‍ മുതലായവര്‍ ഉദാ 
ഹരണം. ശ്രീ നാരായണന്‍ വിവേകാനന്ദന്‍ പോയതില്‍ കൂടുതല്‍ സമൂഹോ 
ദ്ധാരണത്തിനുവേണ്ടി മുന്നോട്ടുപോയി. ഇന്ത്യയുടെ അദ്വൈത പ്രതിഭ ഇപ്ര 
കാരം പ്രത്യുദ്ധരിക്കപ്പെട്ടു. തന്റെ ആത്മാവ്‌ പ്രാപിച്ചതോ ദര്‍ശിച്ചതോ ആയ 
ആന്തരൈക്യ സത്യത്തിന്റെ നിദാനമായ ഏക ചൈതന്യബോധം നാടുനീളെ 
പരത്തി ജനഹൃദയങ്ങളെ അതുകൊണ്ട്‌ ആര്‍ദ്രവും സാന്ദ്രവുമാക്കിക്കൊണ്ട്‌ 
ഒരേക ലോകത്തെ സൃഷ്ടിക്കുക എന്നതായിരുന്നു സമൂഹസേവകനായ ആ 
അദ്വൈതിയുടെ പരമലക്ഷ്യമെന്ന്‌ എനിക്കു തോന്നുന്നു. അന്ധവിശ്വാസ നിര 
പേക്ഷവും, മൌലിക യുക്തികലര്‍ന്നതും ഈ ശാസ്ത്രീയ യുഗംപോലും തള്ളി 
പ്പറയാന്‍ ഒരുമ്പെടാത്തതുമായ ഒരു മതബോധം ശ്രീനാരായണന്റെ ആ ദര്‍ശ 
നത്തില്‍ അടങ്ങിയിരിപ്പുണ്ട്‌. “ഈശ്വരാരാധന എല്ലാ ഗൃഹങ്ങളിലും എല്ലാ 
ഹൃദയങ്ങളിലും എത്തണം;” എന്ന്‌ 1908-ലെ യോഗവാര്‍ഷികത്തിന്‌ സ്വാമി 


xiii 


അയച്ച സന്ദേശത്തില്‍ അദ്ദേഹത്തിന്റെ വിശ്വവ്യാപ്തിയാര്‍ന്ന ആത്മീയ 
ലക്ഷ്യം പ്രതിബിംബിച്ചിരിക്കുന്നു. ഗുരുവിന്റെ പ്രാജ്ഞശിഷ്യരില്‍ ഉത്തമനായ 
കുമാരനാശാനും ഇതേ അഭിപ്രായക്കാരനായിരുന്നു. 1902-ല്‍ പ്രകാശനം 
ചെയ്ത യോഗനിയമാവലിയുടെ മുഖവുരയില്‍ മഹാകവി പ്രസ്താവിച്ചത്‌ 
ഇന്ത്യയെ ഉയര്‍ത്താന്‍ മതത്തിന്റെ കൈപ്പിടി ആവശ്യമാണെന്ന വിവേകാന 
ന്ദന്റെ പ്രഖ്യാപനം ഉത്കൃഷ്ടമായ ഒരു ഉപദേശമാണെന്നാണ്‌. വിവേകാന 
ന്ദന്‍ പ്രചരിപ്പിക്കാനുദ്ദേശിച്ച ഒരു സാര്‍വലരകികമതം ഉണ്ടായിരുന്നല്ലോ. നമു 
ക്കതിന്റെ ശബ്ദം ഒരു നാടന്‍ സന്യാസിയുടെ നാക്കിന്‍ തലപ്പത്തുനിന്നു 
തന്നെ കേള്‍ക്കാന്‍ കഴിഞ്ഞത്‌ ഒരു വലിയ നേട്ടമായി. അതിന്റെ പശ്ചാത്തല 
ത്തില്‍നിന്നുവേണം സ്വാമിയുടെ സമൂഹ സേവനങ്ങളെ നോക്കിക്കാണേണ്ട 
ത്‌. അങ്ങനെ കണ്ടില്ലെങ്കില്‍ കേരളത്തിലെ അവര്‍ണ സമുദായങ്ങള്‍ വിദ്യാ 
ഭ്യാസം ചെയ്തും വ്യവസായം നടത്തിയും നന്നാകണമെന്നു പറഞ്ഞു 
കടന്നുപോയ ഒരു തനി സാധാരണ നേതാവാണ്‌ ശ്രീനാരായണനെന്നു വന്നു 
കൂടാനിടയുണ്ട്‌. അതൊക്കെ വേറെ പലരും ഇവിടെയും വെളിയിലും പറ 
ഞ്ഞിട്ടുണ്ടെന്നും അവരാരും ശ്രീനാരായണ ഗുരുദേവന്മാരായിട്ടില്ലെന്നും നാം 
മറന്നുകളയരുത്‌. രണ്ടുതരം സമൂഹസേവകരുണ്ടെന്ന്‌ ആല്‍ഡസ്‌ ഹക്സ്ലി 
പറയുന്നു. അന്തിമലക്ഷ്യം മുന്‍നിര്‍ത്തി പ്രവര്‍ത്തിക്കുന്ന ചുരുക്കം ചിലരും 
താല്‍ക്കാലിക ലക്ഷ്യം മുന്‍നിര്‍ത്തി പ്രവര്‍ത്തിക്കുന്ന ഭൂരിപക്ഷവും. ശ്രീനാ 
രായണനെ രണ്ടാം വിഭാഗത്തില്‍പ്പെടുത്താന്‍, ആ വിഭാഗത്തില്‍പ്പെടുന്ന 
നേതാക്കളില്‍ നിന്നും സാമൂഹ്യസേവകരില്‍നിന്നും പലകാലമായി നടന്നു 
വരുന്ന പ്രചാരവേലകളെല്ലാമായിട്ടും, സ്വാമിയെ ഇപ്പോഴും ജനലക്ഷങ്ങള്‍ 
ആദ്യവിഭാഗത്തില്‍തന്നെ പെടുത്തുന്നത്‌ ഒരാശ്ചര്യമാണ്‌. ശ്രീനാരായണന്റെ 
മതം “മതവിരോധത്തിന്റെ മതം” ആണെന്ന്‌ ഒരു യുക്തിവാദി നേതാവ്‌ എഴു 
തിയതു നിങ്ങള്‍ വായിച്ചിരിക്കും-“നാരായണഗുരു” എന്ന സമാഹാര ഗ്രന്ഥ 
ത്തില്‍ “മതവിരോധത്തിന്റെ മതം” എന്ന ലേഖനം നോക്കുക. ഇവരൊക്കെ 
ശ്രമിക്കുന്നവരല്ല, മറിച്ച്‌ തങ്ങളുടെ മാതൃകയില്‍ ശ്രീനാരായണനെ രൂപാന്ത 
രപ്പെടുത്തിക്കാണിക്കാന്‍ വ്യഗ്രതപ്പെടുന്ന അതിസമര്‍ഥരാണ്‌. നിങ്ങളുടെ 
ദൃഷ്ടിയില്‍ മതവിശ്വാസം തെറ്റാണെങ്കില്‍ ശ്രീനാരായണന്റെ മതവിശ്വാ 
സത്തെ യുക്തിയുക്തമായി എതിര്‍ക്കാനുള്ള ധീരത പ്രദര്‍ശിപ്പിക്കുകയാണു 
വേണ്ടത്‌. അതിനു പകരം അദ്ദേഹത്തെ നിങ്ങള്‍ക്കൊപ്പം നിര്‍മതനാക്കാന്‍ 
ശ്രമിക്കുന്നത്‌ യുക്തിയുടെ മാത്രം നിഷേധമല്ല, സത്യത്തിന്റെയും സാമാന്യ 
നീതിയുടെയും നിഷേധം കൂടിയാണ്‌. 

ഈ കാലഘട്ടത്തില്‍ ശ്രീനാരായണന്റെ വ്യക്തിത്വത്തെ അദ്ദേഹത്തി 
ന്റെതന്നെ വാക്കുകളിലൂടെയും കര്‍മങ്ങളിലൂടെയും മനസ്സിലാക്കേണ്ടതിന്റെ 
അത്യാവശ്യകത ഈന്നിപ്പറയാനാണ്‌ ഞാന്‍ ഇത്രയും വിവരിച്ചത്‌. മഹാപുരുഷ 


xiv 


ന്മാരുടെ ആദര്‍ശ മാതൃകയുടെ രൂപാന്തരീകരണങ്ങള്‍ എല്ലാക്കാലത്തും എല്ലാ 
ദേശത്തും നടന്നിട്ടുണ്ട്‌. ജീവചരിത്രകാരനായ പ്ളുട്ടാര്‍ക്ക്‌ ഈ രൂപവക്രീക 
രണ ഗ്രവണതയെപ്പറ്റി സരസമായി ഇപ്രകാരം പറയുകയുണ്ടായി- 
“പ്ളുട്ടാര്‍ക്ക്‌ എന്നൊരാള്‍ ജീവിച്ചിരുന്നില്ലെന്നു പറഞ്ഞു പരത്തിയാലും സാര 
മില്ല. കുട്ടികളെ തിന്നുന്ന പ്ലൂട്ടാര്‍ക്ക്‌ ജീവിച്ചിരുന്നു എന്നു പ്രചരിപ്പിക്കപ്പെടാ 
തിരിക്കേണമേ!” അതേ, ശ്രീനാരായണ വിഷയകമായ പ്രാര്‍ഥന അതാണ്‌. 
ശ്രീനാരായണന്‍ ജീവിച്ചിരുന്നില്ലെന്നു പറഞ്ഞാല്‍ സാരമില്ല. കാരണം അതി 
പ്രത്യക്ഷമായ അസത്യമാകയാല്‍ അതാരും വിശ്വസിക്കാന്‍ പോകുന്നില്ല. 
എന്നാല്‍ മതവിരോധിയും ഈശ്വരനിഷേധിയുമായ ഒരു ശ്രീനാരായണന്‍ 
ജീവിച്ചിരുന്നുവെന്നും അദ്ദേഹം ഒരു സാധാരണ സാമൂഹൃപ്രവര്‍ത്തകനാ 
യിരുന്നുവെന്നും പ്രചരിക്കപ്പെടുന്നത്‌ അത്ര പ്രകടമായ അസത്യമ്ല്ലായകയാല്‍ 
ആളുകള്‍ വിശ്വസിക്കാനിടയുണ്ട്‌. 


പക്ഷേ ഇത്തരം അസത്യങ്ങളുടെയും ചെമ്പ്‌ കാലക്രമേണ തെളിയാ 
തിരിക്കില്ല. കാരണം ഗുരു ആരാണെന്ന്‌ സ്വയം വിളിച്ചുപറയുന്ന ഗുരുവചന 
ങ്ങള്‍ ഗഹനപ്രതിധ്വനികളോടെ ഇവിടെ ഇന്നും മുഴങ്ങുന്നുണ്ട്‌. പ്രാചീനമായ 
അദ്വൈത വിചാരത്തിന്റെ വെളിച്ചത്തില്‍ വര്‍ത്തമാനകാലത്തില്‍ കേരളത്തില്‍ 
ജാതി തുടങ്ങിയ അനാചാരങ്ങളിലൂടെ നടന്ന അദ്വൈതനിഷേധത്തെ 
എതിര്‍ത്തുകൊണ്ട്‌ നവകാലപ്രസക്തിയോടെ അദ്വൈതബോധത്തെ വീണ്ടും 
ഇവിടത്തെ ജനങ്ങളുടെ ഹൃദയങ്ങളില്‍ അചഞ്ചലമായി പ്രതിഷ്ഠിക്കാനുള്ള 
പ്രയത്നമാണ്‌ ശ്രീനാരായണന്റെ സാഹിത്യപ്രപഞ്ചം. ബാഹൃജീവിതത്തിന്റെ 
ദുഃഖസത്യത്തെ ശരിക്കും ഉള്‍ക്കൊണ്ട്‌ അന്തര്‍ജീവിതത്തിന്റെ ച്രകവാള 
ങ്ങള്‍വരെ സഞ്ചരിച്ചെത്തി അവിടെനിന്ന്‌ ദിവ്യമായ ഏതോ മേഘമാര്‍ഗത്തി 
ലുയര്‍ന്നു ചെന്നവയാണ്‌ ആ യതിവര്യന്റെ കൃതികളെല്ലാം. അവ കവിതാമ 
യങ്ങളുമാണ്‌. ശങ്കരാചാര്യരുടെ കവിതയെപ്പറ്റി നവകാളിദാസന്‍ പാടിയതു 
പോലെ “ഗിരാം ധാരാകല്‍പ്പരദുമകുസുമധാരാ പരഗുരോഃ” എന്നു നാരായ 
ണവാണിയെ നമുക്കു സ്തുതിക്കാം. 


ഉന്നതമായ ഒരു പര്‍വതത്തിന്റെ പാറക്കെട്ടുകളിലൂടെ തടഞ്ഞും 
തളര്‍ന്നും കീഴോട്ടാഞ്ഞ്‌ പരന്ന്‌ സുദീര്‍ഘമായ സമ ഭുമിയിലൂടെ കുറേയൊ 
ഴുകി ആഴവും പാരവും കാണാത്ത കടലിന്റെ മടിയില്‍ ചെന്നുചേരുന്ന ഒരു 
നദിയെപ്പോലെയായിരുന്നു സ്വാമികളുടെ അധ്യാത്മിക ജീവിതം. അദ്ദേഹ 
ത്തിന്റെ ജീവിതത്തില്‍ മുന്നു വ്യത്യസ്തഘട്ടങ്ങള്‍ തെളിഞ്ഞു കിടപ്പുണ്ട്‌. 
ജനദൃഷ്ടിയില്‍ നിന്നകന്ന്‌ കാടുകളിലും മറ്റു അവധുതനായി നടന്നകാലം 


XV 


ആദ്യഘട്ടം. പിന്നെ പ്രശാന്തനായ തപസ്വിയായി ജീവിച്ചകാലം മധ്യഘട്ടം. 
ആത്മസാക്ഷാല്‍ക്കാരം പ്രാപിച്ച അന്തിമഘട്ടം. സ്വാമികളുടെ കവിതയിലും 
ഈ സീമരേഖകള്‍ തെളിഞ്ഞുകാണാം. 


ഗിരിനിരകളിലെ പാറക്കുമ്പാരങ്ങളില്‍ ഇടര്‍പൂണ്ട നദിയുടെ ക്ലേശസ 
ങ്കുലമായ പ്രവാഹം പോലെയാണ്‌ സ്വാമികള്‍ ആദ്യം നയിച്ച അവധുതകാലം. 
കീഴോട്ടൊഴുകണമെന്നല്ലാതെ നദിക്ക്‌ അപ്പോള്‍ ലക്ഷ്യദര്‍ശനമില്ല. ഈശ്വ 
രാഭിമുഖമായി പ്രയാണം ചെയ്യുമെന്നല്ലാതെ സുവിശദമായ പരിപാടിയൊന്നും 
അന്ന്‌ വെറും ഭക്തപരിരവാജകനായിരുന്ന സ്വാമികള്‍ക്ക്‌ ഉണ്ടായിരുന്നില്ല. 
വാസുദേവന്‍, ശിവന്‍, സുബ്രഹ്മണ്യന്‍, ഗണപതി, ഭദ്രകാളി എന്നീ ദേവത 
കളെ ഈ ഘട്ടത്തില്‍ സ്തുതിച്ചുകാണുന്നു. ഭക്തിയാണ്‌ ഈ സ്തോത്രങ്ങ 
ളുടെ കാതല്‍. ശബ്ദഭംഗികൊണ്ടും അര്‍ഥപുഷ്ടികൊണ്ടും വെട്ടിത്തിളങ്ങുന്ന 
പലസ്തവങ്ങളും ഇവയിലുള്‍പ്പെടുന്നു. ഷണ്‍മുഖദശകം, സുബ്രഹ്മണ്യ 
കീര്‍ത്തനം എന്നിവ ശബ്ദകുബേരനും വര്‍ണനാ ചതുരനുമായ ഏതു കവി 
യെക്കൊണ്ടും അവ തന്റേതാണെന്ന്‌ പറയാന്‍ കൊതിപ്പിക്കുന്നവയാണ്‌. ഒന്നാ 
മത്തേതില്‍നിന്ന്‌ ഒരെണ്ണം. 


“തൂമത്തിങ്കള്‍ക്കിടാവും തിരുമുടി 
യിടയില്‍ പാന്പെലിമ്പുമ്പരാറും 
ശ്രീമല്‍ച്ചെമ്പന്‍മുടിയ്ക്കല്‍ തിരുവൊളി 
ചിതറിച്ചിന്തുമന്തിച്ചുവപ്പും 
നാമപ്പൊട്ടിട്ടിണങ്ങും നെറുകചെറു 
പിറക്കീറു കാര്‍വില്ലുവെല്ലു- 
ന്നോമല്‍പ്പുഞ്ചില്ലിവല്ലിക്കൊടിയുമടി 
യനുള്‍ക്കണ്‍മുനയ്ക്കെന്നുകാണാം”. 


രണ്ടാമത്തേതില്‍നിന്നും ഒന്ന്‌- 


അന്തിപ്പുന്തിങ്കളുന്തിത്തിരുമുടിതിരുകി- 
ച്ചൂടിയാടും ഫണത്തിന്‍ 

ചന്തംചിന്തുന്നിലാവിന്നൊളി വെളിയില്‍ 
വിയദ്ഗങ്ഗപൊങ്ങിക്കവിഞ്ഞും 

ചന്തച്ചെന്തീമിഴിച്ചെങ്കതിര്‍നിരചൊരിയി- 
ച്ചന്ധകാരാനകറ്റി 

ചിന്താസന്താനമേ നിന്തിരുവടിയടിയന്‍ 
സങ്കടം പോക്കിടേണം”. 


രചനാസനന്ദര്യം കൊണ്ട്‌ ചേലപ്പറമ്പനെയോ വെണ്‍മണിയെയോ അനു 
സ്മരിപ്പിക്കുന്ന വാരോലും വരികള്‍. 


xvi 


ആത്മീയാനുഭൂതിയുടെ ആലേഖനമെന്ന നിലയ്ക്ക്‌ കൂടുതല്‍ കൂടുതല്‍ 
മികച്ചു നില്‍ക്കുന്നവയാണ്‌ തപശ്ചര്യാദശയിലെ കവനങ്ങള്‍. ഇവയില്‍ ഒരു 
സമതലപ്രവാഹത്തിന്റെ പ്രശാന്തി ദര്‍ശനീയമാണ്‌. ഒന്നാം ഘട്ടത്തിലെന്ന 
പോലെ മിക്കവാറും അനുകരണാത്മകമെന്നു പറയാവുന്ന ബഹുദേവതാസ്തു 
തികളല്ല ഈ ഭാഗത്തിലുള്ളത്‌. ഉള്ളിന്റെ ഉള്ളില്‍ തെളിഞ്ഞുവരുന്ന ബോധ 
ത്തിന്റെ ഉറപ്പോടെ സ്വന്തമായി ചില അനുഭവങ്ങള്‍ പ്രഗല്‍ഭമായി പ്രഖ്യാപി 
ക്കുന്ന ഒരു പ്രവാചകന്റെ നാദം ഇവിടെ പ്രതിധ്വനിക്കുന്നു. “അനുഭൂതിദശ 
കം, അദ്വൈതദീപിക” തുടങ്ങിയ കൃതികള്‍ അവയുടെ പേര്‍വരെ ഈ ധീര 
നാദത്തിന്റെ പെരുമ്പറ മുഴക്കങ്ങളാണ്‌. 


“ജ്ഞാനം പുറത്തുതനിയേ വരില്ല കണ്ണു- 

വേണം വരുന്നതിനു കണ്ണിനു കാന്തിപോലെ” 
എന്നുള്ള ചൊല്ലുകള്‍ കേട്ടാലും 

ദ്വിതീയ ഘട്ടത്തില്‍ ഉള്‍പ്പെടുന്ന “കുണ്ഡലിനിപ്പാട്ട്‌” ശ്രീനാരായണഗു 
രുദേവന്റെ കവനങ്ങളില്‍വച്ച്‌ ഏറ്റവും വിശിഷ്ടമായ ശ്രദ്ധ അര്‍ഹിക്കുന്നു 
ണ്ട്‌. അകവും പുറവും തിങ്ങുന്ന ആനന്ദത്തിന്റെ വേലിയേറ്റത്തില്‍ വിറച്ചു 
കൊണ്ടു ചെയ്യുന്ന നിര്‍വൃതി നൃത്തം ചവിട്ടുകളാണ്‌ അതിലെ ഈരടികള്‍. 
മലയാളത്തില്‍ ശുദ്ധ മിസ്റ്റിസിസത്തിന്‌ മിക്കവാറും ആദ്യത്തെ-ഒരുപക്ഷേ 
അവസാനത്തേയും-മാതൃകയായി ആ കൃതിയെ കണക്കാക്കാം. 


“ആടുപാമ്പേ! പുനം തേടുപാമ്പേയരു- 

ളാനന്ദക്കൂത്തുകണ്ടാടുപാമ്പേ! 

തിങ്കളും കൊന്നയും ചൂടുമീശന്‍പദ- 

പങ്കജം ചേര്‍ന്നുനിന്നാടുപാമ്പേ! 

വെണ്ണീറണിഞ്ഞു വിളങ്ങും തിരുമേനി 

കണ്ണീരൊഴുകക്കണ്ടാടു പാമ്പേ.” 

ഇതിലെ പാമ്പ്‌ ആത്മീയശക്തിയുടെ സിമ്പല്‍ ആണ്‌. ദിവ്യാനുഭൂതി 
യുടെ കണികാബന്ധംപോലും ഇല്ലാതെ നമ്മുടെ ചില കവികള്‍ ചമച്ചുവിട്ട 
കൃത്രിമ മിസ്റ്റിക്ക്‌ കവിതകള്‍ വായിച്ച്‌ മിസ്റ്റിക്കുസാഹിത്യത്തില്‍ വിശ്വാസം 
നഷ്ടപ്പെട്ടുപോയ സഹൃദയര്‍ ശ്രീനാരായണ കവനങ്ങളിലേക്ക്‌ കണ്ണോടി 
ക്കുന്നത്‌ ഗുണകരമായിരിക്കും. 


അരുണോദയത്തെത്തുടര്‍ന്ന്‌ സൂര്യപ്രഭപോലെ ഈ ഘട്ടത്തെ പിന്‍തു 
ടര്‍ന്ന്‌ അനുഭൂതിഘട്ടം അണയുന്നു. ദേവതാ സ്തുതികളുടെ നുരയല്ല ആത്മ 
സാക്ഷാല്‍ക്കാരത്തിന്റെ തിരയാണ്‌ ഇവിടെ പരന്നിരിക്കുന്നത്‌. ആത്മോപദേ 
ശശതകം, ദര്‍ശനമാല, ദൈവദശകം തുടങ്ങി സൂക്ഷ്മസുക്ഷ്മമായ ആശയ 


xvii 


ങ്ങള്‍ ഇരമ്പിമറിയുന്ന കൃതികളാണ്‌ ഈ ഘട്ടത്തിന്റെ സന്താനങ്ങള്‍. ശ്രീനാ 
രായണദര്‍ശനത്തിന്റെ ആധികാരിക്രഗന്ഥങ്ങളാണ്‌ ഇവ. ഇവയ്ക്കിട 
യില്‍തന്നെ “ആത്മോപദേശശതകം” കേരളത്തിന്റെ ഭഗവദ്ഗീതയാണ്‌. അഭി 
നവകേരളത്തിന്റെ അകമതിലിന്മേല്‍ എന്നെന്നേയ്ക്കും കുറിക്കപ്പെട്ട പരി 
നിര്‍മല സന്ദേശങ്ങള്‍ അതില്‍ അന്തര്‍ഭവിച്ചിരിക്കുന്നു. ഇതാ നോക്കൂ- 


“അവനിവനന്നറിയുന്നതൊക്കെയോര്‍ത്താ- 
ലവനിയിലാദിമമായൊരാത്മരുപം; 
അവനവനാത്മസുഖത്തിനാചരിക്കു- 
ന്നവയപരന്നു സുഖത്തിനായ്വരേണം.” 


പ്രഥമഘട്ടത്തില്‍ കാണാവുന്ന ചില രചനാവിലക്ഷണതകള്‍ ഇവിടെ 
യൊട്ടും ഇല്ലെന്നുമാത്രമല്ല ഹൃദയംഗമമായ ആത്മാര്‍ഥതയും സാരള്യവും 
പ്രസാദവും ഓളംവെട്ടുകയും ചെയ്യുന്നു. ഈ ഗുണങ്ങള്‍ക്ക്‌ മകുടോദാഹര 
ണമാണ്‌. 


“ദൈവമേ കാത്തുകൊള്‍കങ്ങ്‌ 

കൈവിടാതിങ്ങു ഞങ്ങളെ” 

എന്നാരംഭിക്കുന്ന ദൈവദശകം. കേരളത്തിലെ ബാലരുടെ നാവിന്‍തല 
പത്ത്‌ ചാഞ്ചാടുന്ന അതിലെ രസബിന്ദുക്കള്‍ മറക്കാന്‍ പ്രയാസം. ആത്മോ 
പദേശശതകം കൊണ്ട്‌ മുതിര്‍ന്ന കേരളത്തിന്റെ മാനസസാഗ്രാജ്യത്തെ കീഴ്‌പ്പെ 
ടുത്തിയ ഗുരുദേവന്‍ ദൈവദശകംകൊണ്ട്‌ ബാലകേരളത്തിന്റെ ഹൃദയവേദി 
യില്‍ കനകധ്വജം നാട്ടിയിരിക്കുന്നു. കൈരളിക്ക്‌ ഉപഹാരം ചെയ്യപ്പെട്ട 
ആദ്യത്തെ ബാലസാഹിത്യകൃതികളില്‍ മുന്തിയതത്രേ ഇത്‌. താന്‍ പാടിയതും 
പറഞ്ഞതും ഉപദേശിച്ചതുമാണ്‌ ഗുരു പ്രവൃത്തിപദ്ധതിയിലൂടെ ആവിഷ്ക 
രിച്ചതെന്ന്‌ ഈ നിരീക്ഷണത്തില്‍നിന്ന്‌ തെളിഞ്ഞിരിക്കുമല്ലോ. വെറും വേഷ 
ധാരികളായ സന്യാസിമാരില്‍നിന്നും നാമധാരികളായ ഗുരുക്കന്മാരില്‍നിന്നും 
അദ്ദേഹം എങ്ങനെ വിഭിന്നനായിരിക്കുന്നുവെന്ന്‌ അദ്ദേഹത്തിന്റെ പരസ്പര 
പ്രധാകരങ്ങളായ വചനകര്‍മങ്ങളുടെ സാമരസ്യം സ്പഷ്ടമാക്കുന്നു. “പരോ 
പകാരം” എന്ന്‌ പഴയ പ്രയോഗമനുസരിച്ചും “ലോകസംഗ്രഹം” എന്ന്‌ ഗീത 
യുടെ ഭാഷയിലും “ജനസേവനം” എന്ന്‌ ഇന്നത്തെ രാഷ്ട്രീയ ഭാഷയിലും 
ഉദ്ദേശിക്കുന്നതിന്റെയെല്ലാം ഇരിപ്പിടമായി വിലസുന്നു. സ്വാമികള്‍ തന്റെ വേദാ 
ന്തകൃതികളില്‍ എന്തു ചിന്തിച്ചുവോ അവയൊക്കെ ആചരിച്ചുകൊണ്ടാണ്‌ 
സ്വാമി അഭിനവ കേരളത്തിന്റെ ഗുരുവായത്‌. അന്യര്‍ക്കുള്ള ഉപദേശം സ്വന്തം 
അനുഷ്ഠാനമാക്കി മാറ്റാത്തവരെ ലോകം നേതൃസ്ഥാനത്തുനിന്ന്‌ എളുപ്പം 
തള്ളിക്കളയുന്നു. ശ്രീനാരായണനാകട്ടെ ബഹുലക്ഷം ജനത്തിന്റെ ശാശ്വത 


xviii 


നേതാവായി ആരാധ്യനായി വിജയിച്ചരുളുന്നു. താന്‍ സാക്ഷാല്‍ക്കരിച്ച സത്യ 
ത്തിന്‌ തന്റെ ചുറ്റുപാടുകളിന്മേല്‍ എന്തൊക്കെ പ്രതിഫലനം ആകാമോ അവ 
യെല്ലാം സ്വാമിജിയുടെ അദ്വൈതബോധത്തിലുണ്ടായിരുന്നു. ഈ കൃതികള്‍ 
അതിന്‌ നിദര്‍ശനമായിരിക്കുന്നു. 


ശ്രീനാരായണഗുരുവിന്റെ വാങ്മയം ഏതൊക്കെ? ഇന്നും ഗുരുവിന്റെ 
എല്ലാ രചനകളും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്ന്‌ പറയാമോ? സംശയിക്കണം. ശ്രീനാ 
രായണ ധര്‍മസംഘം കുറേക്കാലമായി പ്രസിദ്ധീകരിച്ചുവരുന്ന “ശ്രീനാരായ 
ണഗുരുദേവ കൃതികള്‍” എന്ന സമാഹാരത്തില്‍ അന്‍പത്തിയേഴു കൃതികള്‍ 
ഉണ്ട്‌. പിന്നെ പല ഗവേഷകരും അപൂര്‍വദൃഷ്ടകൃതികള്‍ പലതും കണ്ടുപി 
ടിച്ചു. ശ്രീനാരായണ ധര്‍മപരിപാലയോഗം 1978-ല്‍ പ്രകാശിപ്പിച്ച സമാഹാര 
ത്തില്‍ സംസ്കൃതത്തിലും മലയാളത്തിലും തമിഴിലുമായി അന്‍പത്തെട്ട്‌ 
ഗദ്യപദ്യകൃതികള്‍ കാണുന്നു. വിശേഷിച്ച്‌ പദ്യങ്ങള്‍ സുന്ദരങ്ങളായ പഴയ 
മലയാള പദങ്ങളും ഗംഭീരങ്ങളായ സംസ്കൃതശബ്ദങ്ങളും കലര്‍ന്ന്‌ പാരാ 
യണസുഖം നല്‍കുന്ന പ്രഡ്രചനകളാണ്‌. “വിശുദ്ധവും ഗംഭീരവുമായ ഈ 
വാണി ഗഗന ഗംഗപോലെ വിലസുന്നു” എന്ന കുമാരനാശാന്റെ വാക്കുകള്‍ 
അര്‍ഥലോപം കൂടാതെ ശ്രീനാരായണ സാഹിതിയേയും പറ്റി പറയാവുന്ന 
താണ്‌. ശ്രീനാരായണഗുരുദേവന്റെ മിക്ക കൃതികളും ചിന്താതുരംഗതകൊണ്ട്‌ 
സാധാരണ വായനക്കാര്‍ക്ക്‌ എളുപ്പം മനസ്സിലാക്കാന്‍ കഴിയുന്നവയല്ല. 
ആത്മോപദേശശതകം ആദ്യമായി പ്രസിദ്ധീകരിച്ചകാലത്ത്‌ ഈ സവിശേഷ 
തയെപ്പറ്റി കുമാരനാശാന്‍ വിവേകോദയം മാസികയില്‍ എഴുതുകയും അതിന്‌ 
ഒരു വ്യാഖ്യാനം ആവശ്യമാണന്നു സൂചിപ്പിക്കുകയും ഒരു വ്യാഖ്യാനം തുട 
ങ്ങിവയ്ക്കുകയും ചെയ്തിരുന്നു. ആശാന്‍ എഴുതിയ “ഭാഷ ശുദ്ധ മലയാ 
ളവും രചന അതിമനോഹരവും ആയിരുന്നാലും സ്വാമികളുടെ കവിതകള്‍ക്ക്‌ 
അര്‍ഥകല്‍പ്പനയില്‍ പലപ്പോഴും കാണാറുള്ള ഒരു ദുരവഗാഹതയില്‍നിന്ന്‌ 
ഈ ശതകവും തീരെ മുക്തമല്ല. വിശേഷിച്ച്‌ ഇതിലെ വിഷയവും ദുരവഗാ 
ഹമാകുന്നു. അതുകൊണ്ട്‌ സാധാരണക്കാരായ വായനക്കാര്‍ക്ക്‌ ഇത്‌ ആദര 
ണീയമായും ഏറെക്കുറെ ആസ്ധാദ്യമായും ഇരിക്കുമെങ്കിലും ഉപയുക്തമാ 
വാന്‍ പ്രയാസമുണ്ട്‌. ഒരു വ്യാഖ്യാനത്തില്‍ ആ വൈഷമ്യം കുറെ ലഘുകരി 
ക്കപ്പെടാവുന്നതാണ്‌.” മഹാകവിയുടെ സദുദ്ദേശപ്രേരിതമായ ആ വ്യാഖ്യാ 
നശ്രമം കഷ്ടിച്ച്‌ മൂന്നു പദ്യങ്ങളോളമേ എത്തിയുള്ളൂ. മറ്റു വേദാന്ത കൃതി 
കള്‍ക്കും സ്തോത്രങ്ങള്‍ക്കും വായനക്കാരുടെ ബുദ്ധിവൈശദ്യത്തിനായി 
വ്യാഖ്യാനങ്ങള്‍ വേണമായിരുന്നു. ഗുരുദേവ കൃതികളില്‍ സൂര്യചന്ദ്രന്മാരെ 
പ്പോലെ ഭാസിക്കുന്ന ആത്മോപദേശശതകത്തിനും ദര്‍ശനമാലയ്ക്കും ചില 
വ്യാഖ്യാനങ്ങള്‍ പിന്നീട്‌ പുറത്തുവരികയുണ്ടായി. അപ്പോഴും ്രകൃഷ്ടങ്ങ 


xix 


ളായ മറ്റു ലഘുകൃതികള്‍ നിര്‍വ്യാഖ്യാനങ്ങളും അതുമൂലം അധികം പഠിക്ക 
പ്പെടാതെയും ആയിക്കഴിഞ്ഞു. ശോച്യമായ ഈ സ്ഥിതിമാറ്റിയത്‌ ഗുരുദേവ 
ഭക്തിയിലും വേദാന്തപാണ്ഡിതിയിലും അനധരിതനായ പ്രൊഫസര്‍ ബാല 
കൃഷ്ണ നായര്‍ “ശിവാരവിന്ദം” എന്ന പേരില്‍ ശ്രീനാരായണ സാഹിത്യ 
ത്തിന്‌ ഒരു വ്യാഖ്യാനമാല കോര്‍ത്ത്‌ ചാര്‍ത്തിത്തുടങ്ങിയതുമുതല്‍ക്കാണ്‌. 
ശ്രീനാരായണസന്ദേശത്തിന്‌ ഒരു നവോത്ഥാനം ഉണ്ടാക്കുവാന്‍ അതിനു 
സാധിച്ചു. 


വളരെ വര്‍ഷങ്ങളായി പ്രൊഫസര്‍ ബാലകൃഷ്ണന്‍ നായര്‍ ഭാരതീയ 
വേദാന്തവും ശ്രീനാരായണസാഹിത്യവും പഠിച്ചുകൊള്ളാന്‍ യത്നിച്ചു തുട 
ങ്ങിയിട്ട്‌. ഉപനിഷത്തുകളിലേയും ഗൌാഡപാദകാരികകളിലേയും ശാങ്കരഭാഷ്യ 
ങ്ങളിലേയും ചിന്തകളെ കേരളീയര്‍ക്കു പരിചയപ്പെടുത്തികൊടുക്കാന്‍ 
അദ്ദേഹം ചെയ്ത പരിശ്രമങ്ങള്‍ വിദ്വാന്മാരാല്‍ വിലമതിക്കപ്പെട്ടു കഴിഞ്ഞിട്ടു 
ണ്ട്‌. പക്ഷേ അദ്ദേഹത്തിന്റെ വേദാന്തജ്ഞാനം ഭാസ്വല്‍ക്കരിക്കപ്പെട്ടിരിക്കു 
ന്നത്‌ ശ്രീനാരായണന്റെ വൈദാന്തികങ്ങളായ പ്രകരണങ്ങളേയും മറ്റു ഈശ്വ 
രോന്‍മുഖങ്ങളായ കൃതികളേയും വ്യാഖ്യാനിച്ച്‌ പടുത്തുയര്‍ത്തിയ കീര്‍ത്തി 
സ്തംഭത്തിലാണ്‌. ഈ വ്യാഖ്യാനങ്ങളില്‍ പലതും വെളിച്ചം കണ്ടുതുടങ്ങി 
യിട്ട്‌ ഒരു പതിറ്റാണ്ടിലേറെയായി. അവയില്‍ ചിലതിനെ അവതരിപ്പിക്കാനും 
ചിലതിനെപ്പറ്റി അഭിപ്രായം പറയാനും അന്നേ എനിക്ക്‌ അവസരം കിട്ടിയത്‌ 
സസന്തോഷം ഞാന്‍ ഇപ്പോള്‍ ഓര്‍ക്കുന്നു. കര്‍മവൈചിത്ര്യവൈദഗ്ധ്യ 
ത്തോടെ രംഗത്തില്‍വന്ന്‌ ചൊല്ലിയാടി അരനുൂറ്റാണ്ടുമുന്‍പു ഇവിടെ നിന്നു 
മറഞ്ഞുപോയ ശ്രീനാരായണഗുരുദേവന്റെ യഥാര്‍ഥമായ തത്വാധിഷ്ഠാനം 
എന്താണെന്ന്‌ ഈ വ്യാഖ്യാനങ്ങള്‍ കേരളീയരെ മെല്ലെ പ്രബുദ്ധരാക്കിക്കൊ 
ണ്ടുവരികയാണ്‌. ഉത്തമനായ ഒരു സമൂഹപരിഷ്കര്‍ത്താവിന്റെ വേഷഭൂഷ 
കള്‍ അണിഞ്ഞ ഒരു വ്യക്തിയായി പ്രതപംക്തികളിലൂടെയും പ്രസംഗവേ 
ദികളിലൂടെയും വാചാലതയുടെ ഫലമായി കേരളീയര്‍ക്കു കുറേക്കാലമായി 
സുപരിചിതനായിക്കഴിഞ്ഞിരിക്കുന്ന ശ്രീനാരായണന്റെ ആത്മാവില്‍ അധി 
കാരത്തോടെയിരിക്കുന്ന ചൈതന്യം ലോക സംപ്രഹോല്‍സ്ുകനായിരിക്കുന്ന 
ഒരു ശ്രേഷ്ഠ സന്യാസിയുടേതാണെന്ന്‌ ബോധ്യപ്പെടാന്‍ ഈ പഠനങ്ങള്‍ ഉപ 
കരിക്കാതിരിക്കില്ല. ശ്രീനാരായണന്‍ നട്ട്‌ തഴപ്പിച്ച മൃതസഞ്ജീവനികളായ 
ആത്മോപദേശശതകാദി ഗ്രന്ഥങ്ങളുടെ നിത്യോജ്ജീവകമായ ഓഷധവീര്യം 
കണ്ടുപിടിച്ച്‌ പ്രചരിപ്പിക്കയാണ്‌ ശ്രീബാലകൃഷ്ണന്‍ നായരുടെ പാവനല 
ക്ഷ്യം. ഈ വ്യാഖ്യാന രചന അദ്ദേഹത്തിന്‌ ഒരു പ്രേമശ്രമമാണെങ്കിലും നമു 
ക്കതിനെ ഒരു ഭഗീരഥ പ്രയ്തനമായിട്ടേ കാണാന്‍ കഴിയു. നമ്മുടെ ഭസ്മീഭ 
വിച്ചുകൊണ്ടിരിക്കുന്ന കങ്കാളപ്രായമായ ജീവിതങ്ങളെ പാതാളഗതങ്ങളായ 
ചുടുകാടുകളില്‍നിന്ന്‌ സമുദ്ധരിച്ച്‌ അവയ്ക്ക്‌ സ്വര്‍ഗീയകാന്തി അനുഭവപ്പെ 
ടുത്തിക്കൊടുക്കാന്‍ ഉതകുന്ന ശ്രീനാരായണ ഗംഗയാണ്‌ ഈ ഭഗീരഥന്‍ 
ഇവിടെ ഒഴുക്കിയിരിക്കുന്നത്‌. 


XX 


ആത്മോപദേശശതകം, ദര്‍ശനമാല തൊട്ടുള്ള വലിയ കൃതികളായാലും 
മുനിചര്യാപഞ്ചകം, ്രഹ്മവിദ്യാപഞ്ചകം തുടങ്ങിയ കൊച്ചു കൃതികളായാലും 
നിഷ്ക്കളങ്കമായ ആര്‍ഷചിന്തയുടെ പരമസാരം മഞ്ഞുതുള്ളിയില്‍ കൊടു 
കാട്‌ എന്നപോലെ തെളിഞ്ഞു പ്രതിബിംബിക്കുന്നതാണ്‌ ഗുരുദേവന്റെ രച 
നകളെല്ലാം തന്നെ. 


“യത്‌ സാക്ഷാദപരോക്ഷാത്‌ 

ബ്രഹ്മ യ ആത്മാ സര്‍വാന്തരസ്ഥം 

മേ വ്യാചക്ഷ്വ” എന്ന്‌ ആഗ്രഹിക്കുന്ന ഏതു ജിജ്ഞാസുവായ യുവ 
വിദ്യാര്‍ഥിക്കും ആത്മസംതൃപ്തി കൈവരുത്തുവാന്‍ കഴിവുള്ള കൃതിക 
ളാണ്‌ അവ ഓരോന്നും. മനുഷ്യന്‍ ജീവന്‍മുക്തനാകുന്നതുവരെ അനുഷ്ഠി 
ക്കേണ്ട ദീര്‍ഘകഠിനങ്ങളായ എല്ലാ സാധനകളേയും ്രഹ്മജിജ്ഞാസ 
തൊട്ട്‌ ആത്മസാക്ഷാല്‍ക്കാരംവരെയുള്ള ദീര്‍ഘകഠിനങ്ങളായ എല്ലാ അവ 
സ്ഥകളേയും ബ്രഹ്മമായാദികളുടെ വ്യാവര്‍ത്തനത്തേയും തൊട്ടുകാണിക്കു 
ന്നതോടൊപ്പം പൂര്‍ണമായും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന ഗുരുദേവകൃതി 
കള്‍ ദുരവഗാഹങ്ങളായ ആധ്യാത്മിക തത്വങ്ങളുടെ നിര്‍വിശങ്കമായ സമു 
ക്ഷേപണ കലയുടെ വൈജയന്തികളാണ്‌. ഗുരുദേവന്റെ ആദിമൂലചിന്ത 
യുടെ നിര്‍ബാധശുദ്ധമായ പ്രതിഫലനമാണ്‌ പ്രൊഫസര്‍ ബാലകൃഷ്ണന്‍ 
നായര്‍ ഈ വ്യാഖ്യാനത്തില്‍ സാധിച്ചിരിക്കുന്നത്‌. ഓരോ കൃതിയും പഠിക്കു 
മ്പോള്‍ ഗുരുവിന്റെ മറ്റു കൃതികളെയെന്നപോലെ വേദോപനിഷത്തുക്കള്‍ 
തൊട്ടുള്ള പ്രസ്ഥാനപരമ്പരയുടെയും ശ്രീശങ്കരന്‍ മുതലുള്ള ആചാര്യ പര 
മ്പരയുടെയും പാദമുദ്രകള്‍ വ്യാഖ്യാതാവ്‌ നമുക്ക്‌ ക്ഷമാപൂര്‍വം ചൂണ്ടിക്കാ 
ണിച്ചുതരുന്നു. വ്യാഖ്യാതൃനിരങ്കുശത്വം ഉപയോഗിച്ച്‌ മൂലകാരന്റെ ചിന്തക 
ളുടെ മേല്‍ അത്യാചാരം കാട്ടുന്ന അവനീതത്വം അദ്ദേഹം ഒരിടത്തും 
കാണിച്ചിട്ടില്ല. മഹോന്നതമായ ശ്രീനാരായണ ചിന്താശ്യംഗങ്ങള്‍ സന്ദര്‍ശിച്ച്‌ 
ആത്മാനന്ദം നേടാന്‍ നമ്മെ സഹായിക്കുന്ന ഒരു വിജ്ഞാനവിമാനമായി 
ട്ടുണ്ട്‌ ഈ വ്യാഖ്യാനം എന്ന്‌ ചുരുക്കിപറയട്ടെ. ഇന്ത്യയിലെ ഇതരഭാഷക 
ളിലും ആംഗലവാണിയിലും ഈ സാഹിതൃഗംഗ തര്‍ജിമ ചെയ്യപ്പെടുകയാ 
ണെങ്കില്‍ കേരളത്തിന്റെ ആധുനികയുഗം അനുഭുതിചിന്തകളില്‍ ശങ്കാചാ 
ര്യര്‍ക്കുശേഷം അധന്യമായിട്ടില്ലെന്ന്‌ തെളിയിക്കുവാന്‍ അത്‌ ഉതകാതിരി 
ക്കില്ല. 

ശ്രീനാരായണസന്ദേശം ലോകത്തിലെങ്ങും പ്രചരിപ്പിച്ച്‌ വിശ്വാത്മാവിനെ 
കൃതാര്‍ഥമാക്കാന്‍ ഗുരുനിയോഗത്താല്‍ കടപ്പെട്ടിരിക്കുന്ന ശ്രീനാരായണ ധര്‍മ 
സംഘം ഗുരുദേവകൃതികളെല്ലാം സങ്കലനം ചെയ്ത്‌ ഈ ഉത്കൃഷ്ടവ്യാ 
ഖ്യാനം ചേര്‍ത്ത്‌ പ്രകാശനം ചെയ്യാന്‍ മുന്നോട്ടുവന്നതില്‍ അതിന്റെ ഇന്നത്തെ 


xxi 


നേതൃത്വത്തെ സാദരം അഭിനന്ദിച്ചുകൊണ്ട്‌ ഓരോ കേരളീയ ഭവനത്തിലും 
പ്രവേശിച്ച്‌ ഓരോ കേരളീയ ഹൃദയത്തിലും പ്രതിഷ്ഠിതമാകേണ്ട ഈ മഹാ 
ഗ്രന്ഥത്തെ എത്രയോ പുണ്യസ്മൃതികളുടെ വെളിച്ചത്തില്‍ സവിനയം അവ 
തരിപ്പിച്ചുകൊള്ളുന്നു. 


കോഴിക്കോട്‌ സര്‍വകലാശാല പ്രൊഫസര്‍ സുകുമാര്‍ അഴീക്കോട്‌ 
1.12.1980 


ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്പുര്‍ണ വ്യാഖ്യാനം 70 വാല്യങ്ങളായ? ശിവഗിരി 


യില്‍തിന്നും ഗപന്സിദ്ധീകരിച്ചുതുടങ്ങിയപ്പോള്‍ അവയുടെ അവതാരികയായി ഒന്നാംവാല്യത്തില്‍ 
ചേര്‍ത്തിരുന്ന പ്രബന്ധം.) 


IH 


11 


ഉള്ളടക്കം 


ആമുഖം 

അവതാരിക 

പ്രാരംഭം 

1. വിനായകാഷ്ടകം 

2. ദൈവദശകം 
സുധ്രഹ്മണൃസ്തോത്രങ്ങള്‍ 
1. സുബ്രഹ്മണ്യകീര്‍ത്തനം 
ഗുഹാഷ്ടകം 
ഷണ്മുഖസ്തോത്രം 
ബാഹുലേയാഷ്ടകം 
ഷണ്മുഖദശകം 
ഷണ്മാതുരസ്തവം 


പമ 


നവമഞ്ജരി 
ശിവസ്തോത്രങ്ങള്‍ 

1. ശിവപ്രസാദപഞ്ചകം 
സദാശിവദര്‍ശനം 
ശിവശതകം 
അര്‍ദ്ധനാരീശ്വരസ്തവം 
ചിജ്ജഡചിന്തനം 
ഇന്ദ്രിയവൈരാഗ്യം 
പ്രപഞ്ചസൃഷ്ടി 
കോലതീരേശസ്തവം 


SO 200 SS കു 


സ്വാനുഭവഗീതി 
. പിണ്ഡനന്ദി 


© 


. ചിദംബരാഷ്ടകം 


— 
— 


vii 


13 

85 

87 
103 
115 
135 
144 
154 
164 
173 
175 
182 
195 
280 
285 
329 
342 
355 
367 
432 
443 


xxiv 


12. മനനാതീതം 
13. തേവാരപ്പതികങ്കള്‍ 
14. ഒരു തമിഴ്ശ്ലോകം 
1 വിഷ്ണുസ്തോത്രങ്ങള്‍ 
1. വിഷ്ണ്വഷ്ടകം 
2. ശ്രീവാസുദേവാഷ്ടകം 
ഴ ദാര്‍ശനികകൃതികള്‍ 
1. ആത്മോപദേശശതകം 
2. ബ്രഹ്മവിദ്യാപഞ്ചകം 
അനുബന്ധം 1 
അനുബന്ധം 1! 
അനുബന്ധം 11! 


സൂചിക 


453 
465 
513 
515 
517 
525 
537 
539 
731 
779 
820 
823 
825 


പ്രാരംഭം 


വിനായകാഷ്ടകം 


ഗണപതിയെന്നു പ്രസിദ്ധനായി തീര്‍ന്നിട്ടുള്ള വിനായകനെ 
സ്തുതിച്ചുകൊണ്ടുള്ള എട്ടു പദ്യങ്ങളാണ്‌ ഇതിന്‍െറ ഉള്ളടക്കം. 
ലളിതമായ സംസ്കൃത ഭാഷയില്‍ രചിച്ചിട്ടുള്ള ഈ പദ്യങ്ങളില്‍ ഇഷ്ട 
ദേവതോപാസന വഴി ആത്മസാക്ഷാത്ക്കാരം നേടുന്നവിധം 
വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു. ഈശ്വരാരാധനാരുപത്തിലുള്ള 
ഏതു കര്‍മ്മത്തിന്‍െറയും ആരംഭത്തില്‍ ഈ സ്തോത്രം ആലപി 
ക്കാവുന്നതാണ്‌. ജീവിതത്തില്‍ വിഘ്നരഹിതമായ പാത സൃഷ്ടിക്കാന്‍ 
ഇത്‌ ആത്മീയബലം പകരും. പ്രഭാതത്തിലും പ്രദോഷത്തിലും 
ഈശ്വരവന്ദനത്തിനു ശേഷം സ്തോത്രവും അതിന്‍െറ വിവരണവും 
വായിക്കുന്നത്‌ ശുഭോദര്‍ക്കമായിരിക്കും. 


1083-ല്‍ ഗുരുദേവന്‍ നാഗര്‍കോവിലിനടുത്തുള്ള കോട്ടാര്‍ സന്ദർശിക്കു 
കയും അന്ന്‌ ആ നാട്ടിലെ ആരാധനാമുര്‍ത്തികളായിരുന്ന മല്ലന്‍, ചുടല മാടന്‍, 
കരിങ്കാളി മുതലായ ദുര്‍ദേവതകളുടെ വിഗ്രഹങ്ങളും മററും എടുത്തുമാററി 
പിള്ളയാര്‍ കോവില്‍ എന്ന മനോഹരമായ ഗണപതിക്ഷേത്രം പണികഴിപ്പിച്ച്‌ 
പ്രതിഷ്ഠ നടത്തുകയുമുണ്ടായി. തുടര്‍ന്നു രചിച്ചതായിരിക്കണം വിനായ 
കാഷ്ടകമെന്നുഹിക്കപ്പെടുന്നു. 

1954-ല്‍ വര്‍ക്കല ശിവഗിരി മാത്തില്‍നിന്നും പ്രസിദ്ധീകരിച്ച ശ്രീനാരാ 
യണ ആല്‍ബത്തില്‍ പിളളയാര്‍ കോവിലിന്‍െറ വിവരം നല്‍കിയിട്ടുണ്ട്‌. ധര്‍മ്മ 
സംഘം ട്രസ്റ്റ്‌ സ്രെകട്ടറി സ്വാമി നിഷ്കളാനന്ദജിയില്‍ നിന്നാണ്‌ വിലപ്പെട്ട 
ഈ വിവരങ്ങള്‍ ലഭിച്ചത്‌. 


നമദ്ദേവവ്യന്ദം ലസദ്വേദകന്ദം 

ശിരഃശ്രീമദിന്ദും ശ്രിതശ്രീമുകുന്ദം 

ബൃഹച്ചാരുതുന്ദം സ്തുതശ്രീസനന്ദം 

ജടാഹീന്ദ്രകുന്ദം ഭജേഭീഷ്ടസന്ദം 1 


കിലദ്ദേവഗോത്രം കനദ്ധേമഗാത്രം 

സദാനന്ദമാത്രം മഹാഭക്തമിത്രം 

ശരച്ച്ര്ദ്രവ്രക്തം ്രയീപുതപാത്രം 

സമസ്താര്‍ത്തിദാത്രം ഭജേ ശക്തിപുത്രം 2 


ഗളദ്ദാനമാലം ചലദ്ഭോഗിമാലം 
ഗളാമ്ഭോദകാലം സദാ ദാനശീലം 


4 ശശീനാരായണ ഗുരുദേവകൃതികള്‍ സന്ധ്യര്‍ണവ്യാഖ്യാനം - ഭാഗം 7 








സുരാരാതികാലം മഹേശാത്മബാലം 
ലസത്പുണ്ഡ്രഫാലം ഭജേ ലോകമൂലം 3 


ഉരസ്താരഹാരം ശരച്ചന്ദ്രഹീരം 

സുരശ്രീവിചാരം ഹൃതാര്‍ത്താരിഭാരം 

കടേ ദാനപൂരം ജടാഭോഗിപൂരം 

കലാബിന്ദുതാരം ഭജേ ശൈവവീരം 4 


കരാരുഡമോക്ഷം വിപദ്ഭങ്ഗദക്ഷം 

ചലത്സാരസാക്ഷം പരാശക്തിപക്ഷം 

ശ്രിതാമര്‍ത്ത്യവൃക്ഷം സുരാരിദ്രുതക്ഷം 

പരാനന്ദപക്ഷം ഭജേ ശ്രീ ശിവാക്ഷം 5 


സദാശം സുരേശം സദാ പാതുമീശം 

നിദാനോദ്ഭവം ശാങ്കരപ്രേമകോശം 

ധൃതശ്രീനിശേശം ലസദ്ദന്തകോശം 

ചലച്ഛുലപാശം ഭജേ കൃത്തപാശം 6 


തതാനേകസന്തം സദാ ദാനവന്തം 

ബുധശ്രീകരന്തം ഗജാസ്യം വിഭാന്തം 

കരാത്മീയദന്തം (്രിലോകൈകവ്യന്തം 

സുമന്ദം പരന്തം ഭജേ/ഹം ഭവന്തം 7 


ശിവപ്രേമപിണ്ഡം പരം സ്വര്‍ണ്ണവര്‍ണ്ണം 

ലസദുന്തഖണ്ഡം സദാനന്ദ പൂര്‍ണ്ണം 

വിവര്‍ണ്ണ പ്രഭാസ്യം ധൃതസ്വര്‍ണ്ണഭാണ്ഡം 

ചലച്ചാരുശുണ്ഡം ഭജേ ദന്തിതുണ്ഡം. 8 


വ്യാഖ്യാനം 


നരരൂപം ധരിച്ചോരു പരമാത്മസ്വരുപനാം 
നാരായണഗുരുത്തംസം സാഷ്ടാംഗം പ്രണമിച്ചിടാം. 


അവതരണം 


ജഗത്തിന്‍െറ ശാസ്ത്രീയമായ പരമസത്യം എങ്ങും നിറഞ്ഞുനില്‍ക്കുന്ന 
നിശ്വലബോധമാണ്‌. ഗുരുദേവന്‍െറ വേദാന്തകൃതികള്‍ ശ്രുതിയുക്ത്യനു 
ഭവങ്ങളുടെ വെളിച്ചത്തില്‍ ഇക്കാര്യം നമുക്കത്യന്തം സ്പഷ്ടമാക്കിത്തരുന്നു. 
പക്ഷെ ഈ ശാസ്ത്രീയ സത്യം മനനം ചെയ്തറിയുക എല്ലാവര്‍ക്കും എളുപ്പ 
മല്ല. അതുകൊണ്ടാണ്‌ ആ സത്യത്തിന്‍െറ പ്രതീകങ്ങളെന്നനിലയില്‍ ദേവ 
ദേവീരുപങ്ങള്‍ സങ്കല്‍പിക്കപ്പെട്ടത്‌. മനസ്സിന്‍െറ ഏകാഗ്രതയാണല്ലോ സത്യ 
ദര്‍ശനത്തിനുള്ള മാര്‍ഗ്ഗം. ഒരാള്‍ക്ക്‌ തന്‍െറ മനസ്സിനിണങ്ങുന്ന ഏതെങ്കിലും 
ഒരു രൂപം അംഗീകരിച്ച്‌ മനസ്സിനെ ധ്യാനനിഷ്ഠമാക്കി ഏകാഗ്രപ്പെടുത്താ 


വിനായകാഷ്്‌കെം 5 





വുന്നതാണ്‌. ഇങ്ങനെയുള്ള ബ്രഹ്മപതീകങ്ങളില്‍ പലതുകൊണ്ടും അത്ഭുതം 
ജനിപ്പിക്കുന്ന പ്രതീകമാണ്‌ വിഘ്നേശ്വര ദേവസങ്കല്‍പം. 


ഗണപതി എന്നു പ്രസിദ്ധനായിത്തീര്‍ന്നിട്ടുള്ള വിനായകന്‍ വിഘ്നേശ്വര 
നാണ്‌. ലാകികത്തില്‍ തുടങ്ങി മുന്നോട്ടു നീങ്ങുന്ന മനുഷ്യജീവിതം അവ 
സാനം ആത്മസാക്ഷാത്കാരമെന്ന ആദ്ധ്യാത്മിക ലക്ഷ്യം നേടി ധന്യമാകേ 
ണ്ടതാണ്‌. ഭൌതികവും ആദ്ധ്യാത്മികവുമായ ലക്ഷ്യങ്ങള്‍ നേടുന്നതിന്‌ ജീവി 
തത്തില്‍ നിരവധി വിഘ്നങ്ങളാണ്‌ വന്നുചേരുക. ശാസ്ത്രീയമായ ബോധ 
സത്യം മനനം ചെയ്തുറപ്പിക്കുന്ന ഒരാള്‍ക്ക്‌ ഈ വിഘ്നങ്ങളെ നിസ്സാരമായി 
തരണം ചെയ്തു മുന്നോട്ടു നീങ്ങാന്‍ കഴിയും. ശ്രീനാരായണഗുരുദേവന്‍െറ 
ജീവിതം തന്നെ ഇതിനുത്തമദൃഷ്ടാന്തമാണ്‌. എന്തായാലും സര്‍വ്വജ്ഞനും 
സര്‍വ്വശക്തനുമായ പരമാത്മാവിന്‍െറ കാരുണ്യം കൂടാതെ വിഘനങ്ങളെല്ലാം 
തരണംചെയ്ത്‌ മുന്നോട്ട്‌ പോകാന്‍ ഈ ലോകത്ത്‌ ഒരു വ്യക്തിക്കും 
സാധ്യമല്ല. സ്വന്തം ആത്മാവായി വര്‍ത്തിക്കുന്ന ആ സര്‍വ്വേശ്വരനെ അര്‍പ്പണ 
ബുദ്ധിയോടെ സമീപിക്കാന്‍ കഴിയാത്തവര്‍ ആ പ്രഭുവിന്‍െറ പ്രതിനിധിയായ 
വിനായകനെ ധ്യാനിച്ചുറപ്പിച്ച്‌ വിഫ്നവിജയത്തിനായി ഉപാസിക്കേണ്ടതാണ്‌. 
അത്തരം ഉപാസകന്മാരുടെ ധ്യാനപ്രകിയയെ സഹായിക്കാനാണ്‌ ഗുരുദേവന്‍ 
വിനായകാഷ്ടകം രചിച്ചിരിക്കുന്നത്‌. ലാകികവും ആദ്ധ്യാത്മികവുമായ 
ലക്ഷ്യങ്ങളെ വ്യക്തമായി മുന്നില്‍ കണ്ടുകൊണ്ട്‌ വിഘഫ്നവിജയം കൊതി 
ക്കുന്നവര്‍ ഈ സ്തോത്രം ചൊല്ലി ഏകാഗ്രമനസ്സോടെ വിനായകനെ 
നിത്യവും ഉപാസിക്കേണ്ടതാണ്‌. വിനായകനെ സ്തുതിക്കുന്ന എട്ടു പദ്യങ്ങള്‍ 
ഉള്‍പ്പെട്ട സ്തോത്രം എന്ന അര്‍ത്ഥത്തിലാണ്‌ കൃതിക്ക്‌ വിനായകാഷ്ടകം 
എന്ന പേര്‍ നല്‍കിയിരിക്കുന്നത്‌. വിഘ്നങ്ങളുടെ നായകന്‍ എന്നാണ്‌ 
എന്നാണ്‌ വിനായക പദത്തിനര്‍ത്ഥം. നായകനായതുകൊണ്ട്‌ ഭജിക്കുന്നവരെ 
വിഘ്നങ്ങള്‍ നീക്കി അനുഗ്രഹിച്ച്‌ വിജയിപ്പിക്കാനും ഭജിക്കാത്തവരെ 
തടസങ്ങളുണ്ടാക്കി പരാജയപ്പെടുത്താനും കഴിവുള്ളവന്‍ എന്ന്‌ താല്‍പര്യം. 
ഈശ്വര്രീതി കൊണ്ടല്ലാതെ ലാകികമോ ആദ്ധ്യാത്മികമോ ആയ ജീവിതം 
സഫലമാകുന്നതല്ല. ഇക്കാര്യം വ്യക്തമായി ഓര്‍മ്മിച്ചുകൊണ്ട്‌ നമുക്ക്‌ 
അഷ്ടകപദ്യങ്ങളെ ഒരോന്നായി സമീപിക്കാം. 


1 നമദ്ദേവവ്യന്ദം ലസദ്വേദകന്ദം 
ശിരഃശ്രീമദിന്ദും ശ്രിതശ്രീമുകുന്ദം 
ബൃഹച്ചാരുതുന്ദം സ്തുതശ്രീസനന്ദം 
ജടാഹീന്ദ്രകുന്ദം ഭജേ/ഭീഷ്ടസന്ദം 


നമദ്ദേവവൃന്ദം-തലകുനിച്ചു വണങ്ങിനില്‍ക്കുന്ന ദേവസമൂഹത്തോടു 
കൂടിയവനും; ലസദ്വേദകന്ദം-വേദങ്ങളുടെ സ്വയം പ്രകാശിക്കുന്ന നാരായവേ 
രായി വിളങ്ങുന്നവനും; ശിരട്രശീമദിന്ദും-പൂനിലാവൊളി വിതറുന്ന ചന്ദ്രനെ 
തലയില്‍ അണിഞ്ഞിരിക്കുന്നവനും; ശ്രിത ശ്രീമുകുന്ദം-ലക്ഷ്മീസമേതനായ 
വിഷ്ണുവിനാല്‍ ഭജിക്കപ്പെടുന്നവനും; ബൃഹച്ചാരുതുന്ദം-തടിച്ചു മനോഹര 
മായ വയറുള്ളവനും; സ്തുതശ്രീസനന്ദം-സനകസനന്ദാദി മുനിമാരാല്‍ സ്തു 
തിക്കപ്പെടുന്നവനും; ജടാഹീന്ദ്രകുന്ദം-ജടയില്‍ സര്‍പ്പരാജാവായ വാസുകിയെ 


6 ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സന്ധ്ുര്‍ണവ്യാഖ്യാനം - ഭാഗം / 


മുല്ലമാലയായി അണിഞ്ഞിരിക്കുന്നവനും; അഭീഷ്ടസന്ദം-ഭക്തന്മാരുടെ അഭീ 

ഷ്ടങ്ങളെ വേണ്ടപോലെ നല്‍കി അനുഗ്രഹിക്കുന്നവനുമായ വിനായകനെ; 

ഭജേ-ഞാന്‍ ഉപാസിക്കുന്നു. 

തലകുനിച്ചു വണങ്ങിനില്‍ക്കുന്ന ദേവസമൂഹത്തോടു കൂടിയവനും 

വേദങ്ങളുടെ സ്വയം പ്രകാശിക്കുന്ന നാരായവേരായി വിളങ്ങുന്നവനും പൂനി 
ലാവൊളി വിതറുന്ന ചന്ദ്രനെ തലയില്‍ അണിഞ്ഞിരിക്കുന്നവനും ലക്ഷ്മീ 
സമേതനായ വിഷ്ണുവിനാല്‍ ഭജിക്കപ്പെടുന്നവനും തടിച്ചു മനോഹരമായ 
വയറുള്ളവനും സനകസനന്ദാദി മുനിമാരാല്‍ സ്തുതിക്കപ്പെടുന്നവനും 
ജടയില്‍ സര്‍പ്പരാജാവായ വാസുകിയെ മുല്ലമാലയായി അണിഞ്ഞിരിക്കുന്ന 
വനും ഭക്തന്മാരുടെ അഭീഷ്ടങ്ങളെ വേണ്ടപോലെ നല്‍കി അനുഗ്രഹിക്കു 
ന്നവനുമായ വിനായകനെ ഞാന്‍ ഉപാസിക്കുന്നു. 


ഭജേഭീഷ്ടസന്ദം 


ഭജിക്കുന്നവരുടെ അഭീഷ്ടങ്ങള്‍ സമ്യക്കാകുംവിധം ദാനം ചെയ്യുന്നവ 
നാണ്‌ അഭീഷ്ടസന്ദന്‍. വിനായകന്‍ അങ്ങനെയുള്ള ഭക്തവത്സലനാണ്‌. 
വിനായകഭജനം നിശ്ചയമായും അഭീഷ്ടലാഭത്തിനുതകുമെന്ന്‌ താല്‍പര്യം. 
വിഘ്നങ്ങള്‍ ഒഴിവാക്കാനും അഭീഷ്ടങ്ങള്‍ സാധിക്കാനുമായി ദേവന്മാര്‍ 
പോലും കൂട്ടംകൂട്ടമായി സദാ വിഫ്നേശ്വരഭജനം നടത്തിപ്പോരുന്നു. വേദ 
വേദാന്തസാരമായ പരബ്രഹ്മത്തിന്‍െറ പ്രതിനിധിയാണ്‌ വിനായകന്‍. ആര്‍ 
എന്ത്‌ ആഗ്രഹിച്ചു ഭജിക്കുന്നുവോ അവര്‍ക്കത്‌ സാധിച്ചുകൊടുക്കുക എന്ന 
താണ്‌ ബോധസ്വരൂപനായ പരമാത്മാവിന്‍െറ പ്രവര്‍ത്തനനിയമം. പിതാവായ 
ശിവന്‍െറ പാരമ്പര്യത്തെ ലോകത്തിന്‌ വെളിപ്പെടുത്തികൊടുക്കുമാറ്‌ 
ചന്ദ്രക്കല ശിരസ്സിലണിഞ്ഞും ലക്ഷ്മീകാന്തനാല്‍ പരിസേവിതനായുമാണ്‌ 
വിനായകന്‍ വിളങ്ങുന്നത്‌. ജീവന്മുക്തന്മാരും ്രഹ്മാവിന്‍െറ പുത്രന്മാരുമായ 
സനകന്‍, സനന്ദന്‍, സനാതനന്‍, സനത്കുമാരന്‍ എന്നീ മുനിമാര്‍പോലും 
സദാ വിനായകഭജനത്തില്‍ ഏര്‍പ്പെട്ടിരിക്കുന്നു. ബലം സൂചിപ്പിക്കുന്ന മനോ 
ഹരമായ തുമ്പിക്കൈയുണ്ട്‌. പ്രഭുത്വം സൂചിപ്പിച്ചുകൊണ്ട്‌ സര്‍പ്പ്േന്ദനായ 
വാസുകിയെ ജടയില്‍ മുല്ലമാലയായി അണിഞ്ഞിട്ടുണ്ട്‌. അച്ഛന്‌ പ്രിയമുള്ള 
സര്‍പ്പേന്ദരനാണ്‌ വാസുകി. എല്ലാംകൊണ്ടും ഭക്താനുഗ്രഹത്തിന്‌ കഴിവുള്ള 
ദേവനാണ്‌ വിനായകന്‍ എന്ന്‌ താല്‍പര്യം. മഹത്ത്വം ആവര്‍ത്തിച്ചു ചിന്തിച്ച്‌ 
ഉപാസ്യദേവങ്കല്‍ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുകയെന്നതാണല്ലോ സ്തോ 
ര്രങ്ങളുടെ പ്രയോജനം. അതുതന്നെയാണിനിയുള്ള പദ്യങ്ങള്‍ കൊണ്ടും 
ലക്ഷ്യമാക്കുന്നത്‌. 


2. കിലദ്ദേവഗോത്രം കനദ്ധേമഗാത്രം 
സദാനന്ദമാത്രം മഹാഭക്തമിത്രം 
ശരച്ചന്ദ്രവക്തം ശ്രയീപൂതപാത്രം 
സമസ്താര്‍ത്തിദാത്രം ഭജേ ശക്തിപുത്രം 


കിലദ്ദേവഗോത്രം-ലീലാമയമായ ജീവിതം നയിക്കുന്ന ദേവന്മാരുടെ വം 
ശത്തില്‍ ജനിച്ചവനും, കനദ്ധേമഗാത്രം-തിളങ്ങുന്ന സ്വര്‍ണ്ണംപോലെയുള്ള 


വിനായകാഷ്ടകം 7 





ശരീരത്തോടുകൂടിയവനും; സദാനന്ദമാത്രം- എല്ലായ്പ്പോഴും ആനന്ദസ്വരുപ 
നായിത്തന്നെ കഴിയുന്നവനും; മഹാഭക്തമിത്രം-ഭക്തന്മാരുടെ ഉറ്റ സുഹൃത്തും; 
ശരചന്ദ്രവക്തം-ശരത്കാലചന്ദ്രനെപ്പോലെ പ്രസന്നമായ മുഖത്തോടുകൂടിയ 
വനും; ത്രയീപുതപാത്രം-വേദങ്ങള്‍ക്ക്‌ നിര്‍മ്മലമായ വാസസ്ഥാനമായിട്ടുള്ള 
വനും; സമസ്താര്‍ത്തിദാത്രം-ഭക്തന്മാരുടെ എല്ലാ ദുഃഖങ്ങള്‍ക്കും അരിവാ 
ളായി വര്‍ത്തിക്കുന്നവനും; ശക്തിപുത്രം-ശക്തിസ്വരൂപിണിയായ പാര്‍വതിയുടെ 
മകനായിട്ടുള്ളവനുമായ വിനായകനെ; ഭജേ- ഞാന്‍ ഉപാസിക്കുന്നു. 
ലീലാമയമായ ജീവിതം നയിക്കുന്ന ദേവന്മാരുടെ വംശത്തില്‍ ജനിച്ച 
വനും തിളങ്ങുന്ന സ്വര്‍ണ്ണംപോലെയുള്ള ശരീരത്തോടുകൂടിയവനും എല്ലാ 
യ്പോഴും ആനന്ദസ്വരുപനായിത്തന്നെ കഴിയുന്നവനും ഭക്തന്മാരുടെ ഉററ 
സുഹൃത്തും ശരത്കാല ചന്ദ്രനെപ്പോലെ പ്രസന്നമായ മുഖത്തോടുകൂടിയ 
വനും വേദങ്ങള്‍ക്ക്‌ നിര്‍മ്മലമായ വാസസ്ഥാനമായിട്ടുള്ളവനും ഭക്തന്മാരുടെ 
എല്ലാ ദുഃഖങ്ങള്‍ക്കും അരിവാളായി വര്‍ത്തിക്കുന്നവനും ശക്തിസ്വരൂപിണി 
യായ പാര്‍വ്വതിയുടെ മകനായിട്ടുള്ളവനുമായ വിനായകനെ ഞാന്‍ ഉപാസി 
ക്കുന്നു. 


ഭജേശക്തിപുത്രം 


പരമശിവന്‍ കൊമ്പനാനയുടെയും പാര്‍വ്വതി പിടിയാനയുടെയും വേഷം 
ധരിച്ച്‌ കാട്ടില്‍ കളിച്ചുനടന്നപ്പോള്‍ ജനിച്ച മകനാണ്‌ ഗജമുഖന്‍ എന്നാണല്ലോ 
പ്രസിദ്ധി. ശക്തിസ്വരൂപിണിയാണ്‌ ദേവി പാര്‍വ്വതി. അതുകൊണ്ട്‌ ദേവിയുടെ 
മകനായ വിനായകനും ശക്തിസ്വരുപനാണെന്ന്‌ താല്‍പര്യം. മഹാഭക്തമിത്രം, 
സമസ്താര്‍ത്തിദാത്രം എന്ന വിശേഷണങ്ങള്‍ കൊണ്ട്‌ ഉപാസ്യദേവന്‍െറ ഭക്ത 
ശ്രാണപരായണത്വം ആവര്‍ത്തിച്ചു വെളിപ്പെടുത്തിയിരിക്കുന്നു. ഉപാസനാപ 
രങ്ങളായ സ്തോത്രങ്ങളില്‍ ആശയാവര്‍ത്തനം ഒരിക്കലും ദോഷമല്ല. നേരേ 
മറിച്ച്‌ മനസ്സിന്‌ ധ്യാനിച്ചേകാഗ്രപ്പെടാന്‍ അവഅത്യന്തം ഉപകരിക്കുന്നു. 
കനദ്ധേമഗാത്രം, ശരച്ചന്ദ്രവക്രരം എന്ന വിശേഷണങ്ങള്‍ ദേവരൂപം തേജോ 
മയവും പ്രസന്നവുമാണെന്ന്‌ കാണിക്കുന്നു. ധ്യാനവേളയില്‍ ആ തേജോമ 
യത്വവും പ്രസന്നതയും ധ്യാനിക്കുന്ന മനസ്സിനും പകര്‍ന്നുകിട്ടുന്നതാണ്‌. 
കിലദ്ദേവഗോദ്രം എന്നുള്ളതുകൊണ്ട്‌ ദേവന്‍െറ വംശമഹത്വം വെളി 
പ്പെടുത്തിയിരിക്കുന്നു. ആനന്ദസ്വരുപനായ പരമാത്മാവിന്‍െറ പ്രതിപുരുഷ 
നാണ്‌ ഇഷ്ടദേവൻ എന്നാവര്‍ത്തിച്ചോര്‍മ്മിപ്പിക്കുവാനാണ്‌ സദാനന്ദമാത്രം 
എന്ന വിശേഷണം ചേര്‍ത്തിരിക്കുന്നത്‌. പരമാത്മതത്ത്വം വെളിപ്പെടുത്തുന്ന 
തുകൊണ്ടാണല്ലോ വേദങ്ങള്‍ പവിത്രങ്ങളായി കരുതപ്പെടുന്നത്‌. ഇക്കാര്യ 
മാണ്‌ ത്രയീപൂതപാത്രം എന്ന വിശേഷണംകൊണ്ട്‌ വെളിപ്പെടുത്തിയിരി 
ക്കുന്നത്‌. 


3. ഗളദ്ദാനമാലം ചലദ്ഭോഗിമാലം 
ഗളാമ്ഭോദകാലം സദാ ദാനശീലം 
സുരാരാതികാലം മഹേശാത്മബാലം 
ലസത്പുണ്ഡ്രഫാലം ഭജേ ലോകമൂലം 


8 ശ്രീനാരായണ ഗുരുദേവക്ൃതികള്‍ സന്വുര്‍ണവ്യാഖ്യാനം - ഭാഗം / 


ഗളദ്ദാനമാലം-ഒഴുകുന്ന മദജലധാരയോടുകൂടിയവനും; ചലദ്ഭോഗി 
മാലം-ഇളകുന്ന സര്‍പ്പമാലയണിഞ്ഞിട്ടുള്ളവനും; ഗളാമ്ഭോദകാലം- 
കഴുത്തില്‍ കാര്‍മേഘം പോലെ കറുത്തനിറത്തോടുകൂടിയവനും; സദാ 
ദാനശീലം-എപ്പോഴും ഭക്തന്‍െറ ഇഷ്ടങ്ങള്‍ നല്‍കുക ശീലമുള്ളവനും; 
സുരാരാതികാലം - ദേവശത്രുക്കളായ അസുരന്മാര്‍ക്ക്‌ കാലനായിട്ടുള്ളവനും; 
മഹേശാത്മബാലം - പരമശിവന്‍െറ പ്രിയപുത്രനും; ലസത്പുണ്ഡ്ര ഫാലം- 
ഭസ്മക്കുറികൊണ്ട്‌ ശോഭിക്കുന്ന നെററിയോടുകൂടിയവനും; ലോകമൂലം - 
ജഗത്തിനാദികാരണവുമായ വിനായകനെ; ഭജേ - ഞാന്‍ ഉപാസിക്കുന്നു. 
ഒഴുകുന്ന മദജലധാരയോടുകൂടിയവനും ഇളകുന്ന സര്‍പ്പമാലയണി 
ഞ്ഞിട്ടുള്ളവനും കഴുത്തില്‍ കാര്‍മേഘംപോലെ കറുത്ത നിറത്തോടുകൂടി 
യവനും എപ്പോഴും ഭക്തന്‍െറ ഇഷ്ടങ്ങള്‍ നല്‍കുക ശീലമുള്ളവനും ദേവ 
ശത്രുക്കളായ അസുരന്മാര്‍ക്ക്‌ കാലനായിട്ടുള്ളവനും പരമശിവന്‍െറ പ്രിയ 
പുത്രനും ഭസ്മക്കുറികൊണ്ട്‌ ശോഭിക്കുന്ന നെററിയോടുകൂടിയവനും ജഗ 
ത്തിനാദി കാരണവുമായ വിനായകനെ ഞാന്‍ ഉപാസിക്കുന്നു. 


ഭജേ ലോകമുലം 


ജഗത്തിന്‍െറ മൂലകാരണം അഖണ്ഡവും ബോധഘനവുമായ പര്രബഹ്മ 
മാണ്‌. ഏത്‌ ദേവനെ എന്ത്‌ പ്രയോജനത്തിനായി ഭജിച്ചാലും ഭജിക്കുന്നത്‌ 
ബ്രഹ്മത്തെത്തന്നെയാണ്‌. ഭക്തന്‍െറ സങ്കൽപമനുസരിച്ച്‌ ര്രഹ്മം ഏത്‌ 
ദേവതാരൂപം കൈക്കൊണ്ടും അനുഗ്രഹിക്കാനെത്തുന്നു. ലോകമൂലം എന്ന 
വിശേഷണംകൊണ്ട്‌ ഈ ഉപാസനാരഹസ്യം വീണ്ടും വെളിപ്പെടുത്തിയിരി 
ക്കുന്നു. ഗജമുഖനായ ദേവന്‍ ആനയുടെ സ്വഭാവവും കരുത്തും ഉള്ളവനാ 
ണെന്ന്‌ കാണിക്കാനാണ്‌ ഗളദ്ദാനമാലം എന്ന വിശേഷണം. മഹേശാത്മബാ 
ലന്‍ പിതൃതുല്യനാണെന്നോര്‍മ്മിപ്പിക്കുകയാണ്‌ ചലദ്ഭോഗിമാലം, ഗളാമ്ഭോ 
ദകാലം, സുരാരാതികാലം എന്നീ മൂന്നുപദങ്ങളും, സദാദാനശീലം എന്ന 
പദം വിഘ്നേശ്വരനാണെങ്കിലും ഭക്തവത്സലനാണെന്നു കാണിക്കുന്നു. മുഖ 
ശോഭയ്ക്കു മാററുകൂട്ടുന്നതാണ്‌ ലസത്പുണ്ഡ്രഫാലം എന്ന വിശേഷണം. 
ദുഷ്ടനിഗ്രഹം ചെയ്ത്‌ വിഘ്നങ്ങളകററി ഭക്തന്‍െറ ഭാതികാവശ്യങ്ങള്‍ നിറ 
വേററി ഒടുവില്‍ ബ്രഹ്മസാക്ഷാത്കാരത്തില്‍ കൊണ്ടെത്തിക്കുന്നവനാണ്‌ 
ഇഷ്ടദേവൻ എന്ന്‌ താല്‍പര്യം. 


4. ഉരസ്താരഹാരം ശരച്ചന്ദ്രഹീരം 
സുരശ്രീവിചാരം ഹൃതാര്‍ത്താരിഭാരം 
കടേ ദാനപുരം ജടാഭോഗിപൂരം 
കലാബിന്ദുതാരം ഭജേ ശൈവവീരം 
ഉരസ്താരഹാരം-മാര്‍വിടത്തില്‍ മുത്തുമാല അണിഞ്ഞവനും; ശരച 
ന്രഹീരം-തെളിവുററ ചന്ദ്രക്കലയെ ശിരോഭൂഷണമാക്കിയിട്ടുള്ളവനും; സുര 


ശ്രീവിചാരം-ദേവന്മാരുടെ ഐശ്വര്യത്തില്‍ സദാ തത്പരനും; ഹൃതാര്‍ത്താ 
രിഭാരം-ആര്‍ത്തന്മാരുടെ ശ്രതുഭാരം ഒഴിച്ചുമാററുന്നവനും; കടേദാനപൂരം- 


വിനായകാഷ്ടകം 9 


കവിള്‍ത്തടത്തില്‍ മദജലം ഒഴുക്കിക്കൊണ്ടിരിക്കുന്നവനും; ജടാഭോഗിപുരം 

-ജടക്കെട്ടില്‍ സര്‍പ്പങ്ങളെ അണിഞ്ഞിട്ടുള്ളവനും; കലാബിന്ദുതാരം-കലാബി 

ന്ദുക്കളോടുകൂടിയ പ്രണവം അഥവാ ഓംകാരം പ്രതീകമായിട്ടുള്ളവനും; ശൈ 

വവീരം-ശിവപുത്രനായി വീരനായിട്ടുള്ളവനും ആയ വിനായകനെ; ഭജേ-ഞാന്‍ 

ഉപാസിക്കുന്നു. 

മാര്‍വിടത്തില്‍ മുത്തുമാലയണിഞ്ഞവനും തെളിവുററ ചന്ദ്രക്കലയെ 

ശിരോഭൂഷണമാക്കിയിട്ടുള്ളവനും ദേവന്മാരുടെ ഐശ്വര്യത്തില്‍ സദാ തത്പ 
രനും ആര്‍ത്തന്മാരുടെ ശ്രതുഭാരം ഒഴിച്ചുമാററുന്നവനും കവിള്‍ത്തടത്തില്‍ 
മദജലം ഒഴുക്കിക്കൊണ്ടിരിക്കുന്നവനും ജടക്കെട്ടില്‍ സര്‍പ്പങ്ങളെ അണിഞ്ഞിട്ടു 
ളളവനും കലാബിന്ദുക്കളോടുകൂടിയ പ്രണവം അഥവാ ഓംകാരം പ്രയികമാ 
യിട്ടുള്ളവനും ശിവപുശ്രനും വീരനുമായിട്ടുള്ള വിനായകനെ ഞാന്‍ ഉപാസി 
ക്കുന്നു. 


കലാബിന്ദുതാരം 


ബോധസത്യത്തില്‍നിന്നും നാദരൂപത്തിലാണ്‌ ശക്തി ആദ്യം സ്പന്ദിക്കു 
ന്നത്‌. നാദരൂപമായ ഈ ആദ്യ സ്പന്ദനം സര്‍വ്വത്ര അന്തരീക്ഷത്തില്‍ സദാ 
മുഴങ്ങി നില്‍ക്കുന്നു. ആ നാദപ്പരപ്പില്‍നിന്നും ബിന്ദുവായും കലയായും തുടര്‍ന്ന്‌ 
ശബ്ദം രൂപംകൊള്ളുന്നു. ഈ നാദപരിണാമത്തിന്‍െറ പൂര്‍ണ്ണരൂപം പ്രതി 
നിധാനം ചെയ്യുന്ന ഒരു പ്രഹ്മപ്രതീകമാണ്‌ പ്രണവം. അഥവാ ഓംകാരം. 
അ, ഉ, മ്‌ എന്നീ മാത്രകളും അമാത്രയായ നാദവും ചേര്‍ന്നതാണ്‌ ഓംകാരം. 
ഉപനിഷത്തുകള്‍ ഏകകണ്ഠമായി ഓംകാരത്തെ ബ്രഹ്മപ്രതീകമായി അംഗീ 
കരിക്കുന്നു. പ്രണവത്തെ ആശ്രയിച്ച്‌ ബ്രഹ്മോപാസന നടത്തുന്നവര്‍ അചി 
രേണ സംസാരത്തെ തരണം ചെയ്യുന്നു. തരണം ചെയ്യിക്കുന്നതായതുകൊണ്ട്‌ 
താരം എന്നും പ്രണവത്തിന്‌ പേരുണ്ട്‌. ഇഷ്ടദേവനായ വിനായകന്‍ ബ്രഹ്മ 
പ്രതീകമായതുകൊണ്ടാണ്‌ കലാബിന്ദുതാരം എന്ന്‌ വിശേഷിപ്പിച്ചിരിക്കുന്നത്‌. 
മററ്‌ വിശേഷണങ്ങള്‍ മുന്‍പോലെ യഥായോഗ്യം ധരിച്ചുകൊള്ളേണ്ടതാണ്‌. 


5. കരാരൂഡമോക്ഷം വിപദ്ഭങ്ഗദക്ഷം 
ചലത്സാരസാക്ഷം പരാശക്തിപക്ഷം 
ശ്രിതാമര്‍ത്ത്യവ്യക്ഷം സുരാരിദ്രുതക്ഷം 
പരാനന്ദപക്ഷം ഭജേ ശ്രീശിവാക്ഷം. 


കരാരുഡ്ദമോക്ഷം - ഉള്ളംകൈയ്യില്‍ സൂക്ഷിച്ചിരിക്കുന്ന മോക്ഷത്തോ 
ടുകൂടിയവനും; വിപദ്ഭംഗദക്ഷം - ആപത്തുകളെ ഒഴിച്ചുമാററുന്നതില്‍ സമര്‍ 
ത്ഥനും; ചലത്സാരസാക്ഷം - ഇളകുന്ന താമരയുടെ ഇതള്‍പോലെ മനോഹ 
രങ്ങളായ കണ്ണുകളോടു കൂടിയവനും; പരാശക്തി പക്ഷം - മാതാവായ പരാ 
ശക്തിയുടെ സൃഷ്ടി സ്ഥിതിപ്രളയകര്‍മ്മങ്ങളില്‍ സഹായി ക്കുന്നവനും; ശ്രി 
താമര്‍ത്ത്യവൃക്ഷം - ആശ്രിതര്‍ക്ക്‌ കല്‍പവൃക്ഷമായി വിളങ്ങുന്നവനും; സു 
രാരിദ്രുതക്ഷം - അസുരവൃക്ഷത്തിന്‌ തച്ചനായിട്ടുള്ളവനും; പരാനന്ദപക്ഷം 
- ബ്രഹ്മമാനന്ദം അനുഭവിക്കാന്‍ സഹായിക്കുന്നവനും; ശ്രീശിവാക്ഷം - മം 
ഗളവും ഐശ്വര്യവും തുളുമ്പിനില്‍ക്കുന്ന കണ്ണുകളോടുകൂടിയവനുമായ വി 
നായകനെ; ഭജേ - ഞാന്‍ ഉപാസിക്കുന്നു. 


10 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം / 

ഉള്ളം കയ്യില്‍ സൂക്ഷിച്ചിരിക്കുന്ന മോക്ഷത്തോടുകൂടിയവനും ആപ 
ത്തുകളെ ഒഴിച്ചുമാററുന്നതില്‍ സമര്‍ത്ഥനും ഇളകുന്ന താമരയുടെ ഇതള്‍ 
പോലെ മനോഹരങ്ങളായ കണ്ണുകളോടുകൂടിയവനും മാതാവായ പരാശക്തി 
യുടെ സൃഷ്ടിസ്ഥിതി പ്രളയ കര്‍മ്മങ്ങളില്‍ സഹായിക്കുന്നവനും ആശ്രി 
തര്‍ക്ക്‌ കല്‍പവ്ൃക്ഷമായി വിളങ്ങുന്നവനും അസുരവൃക്ഷത്തിന്‍െറ തച്ചനാ 
യിട്ടുള്ളവനും ബ്രഹ്മാനന്ദമനുഭവിക്കാന്‍ സഹായിക്കുന്നവനും ഐശ്വര്യവും 
മംഗളവും തുളുമ്പിനില്‍ക്കുന്ന കണ്ണുകളോടുകൂടിയവനുമായ വിനായകനെ 
ഞാന്‍ ഉപാസിക്കുന്നു. 


പ്രാനന്ദപക്ഷം 


ബ്രഹ്മാനന്ദമാണ്‌ പരമാനന്ദം. അതുതന്നെയാണ്‌ മോക്ഷവും. ഉപാസ 
നകളെല്ലാം ബ്രഹ്മാനന്ദത്തെ അഥവാ മോക്ഷത്തെ ലക്ഷ്യമാക്കിയുള്ളവയാ 
യിരിക്കണം. സഗുണരൂപമായ ഭാവകല്‍പനയില്‍ ആദ്യം മനസ്സിനേകാഗ്രത 
നേടണം. ഏകാഗ്രത വന്നുകഴിഞ്ഞാല്‍ പിന്നെ ആ സഗുണഭാവകല്‍പനയും 
വെടിഞ്ഞ്‌ പരാനന്ദഭാവനയില്‍ മുഴുകണം. അതോടെ നിര്‍ഗുണവസ്തുസ്വ 
രൂപം തെളിഞ്ഞനുഭവപ്പെടാന്‍ ഇടവരുന്നു. ഈ ഉപാസനാരഹസ്യം ആവര്‍ 
ത്തിച്ചു വെളിപ്പെടുത്താനാണ്‌ പരാനന്ദപക്ഷം, കരാരുഡ്ദമോക്ഷം എന്ന വിശേ 
ഷണങ്ങള്‍ ചേര്‍ത്തിരിക്കുന്നത്‌. 


6. സദാശം സുരേശം സദാ പാതുമീശം 
നിദാനോദ്ഭവം ശാങ്കരപ്രേമകോശം 
ധൃതശ്രീനിശേശം ലസദ്ദന്തകോശം 
ചലച്ഛുലപാശം ഭജേ കൃത്തപാശം 
സദാശം-സദാ മംഗളസ്വരൂപിയും; സുരേശം - ദേവന്മാരുടെ പ്രഭുവും; 
സദാ പാതും ഈശം-സദാ രക്ഷചെയ്യാന്‍ കരുത്തനും; നിദാനോദ്ഭവം - 
ആദികാരണമായി ഭവിച്ചവനും; ശാങ്കരപ്രേമകോശം-ശിവന്‍െറ പ്രേമത്തി 
നിരിപ്പിടവും; ധൃതശ്രീനിശേശം-ശോഭയുള്ള ചന്ദ്രനെ ശിരസ്സില്‍ അണിഞ്ഞി 
രിക്കുന്നവനും; ലസദ്ദന്തകോശം-പ്രകാശിക്കുന്ന കൊമ്പുകളോടുകൂടിയവനും; 
ചലച്ഛുലപാശം-ഇളകുന്ന ശൂലം പാശം എന്നിവ കയ്യില്‍ ധരിച്ചവനും; കൃത്ത 
പാശം-ഭക്തന്മാരുടെ കര്‍മ്മപാശംഛേദിച്ചു കളയുന്നവനുമായ വിനായകനെ; 
ഭജേ-ഞാന്‍ ഉപാസിക്കുന്നു. 
സദാ മംഗളസ്വരൂപിയും ദേവന്മാരുടെ പ്രഭുവും സദാ രക്ഷചെയ്യാന്‍ കരു 
ത്തനും ആദികാരണമായി ഭവിച്ചവനും ശിവന്‍െറ പ്രേമത്തിനിരിപ്പിടവും ശോഭ 
യുള്ള ചന്ദ്രനെ ശിരസ്സില്‍ അണിഞ്ഞിരിക്കുന്നവനും പ്രകാശിക്കുന്ന കൊമ്പു 
കളോടു കൂടിയവനും ഇളകുന്ന ശൂലം പാശം എന്നിവ കയ്യില്‍ ധരിച്ചവനും 
ഭക്തന്മാരുടെ കര്‍മ്മപാശം ഛേദിച്ചുകളയുന്നവനുമായ വിനായകനെ ഞാന്‍ 
ഉപാസിക്കുന്നു. 


നിദാനോദ്ഭേവം 


പ്രപഞ്ചത്തിനാദികാരണം പരബ്രഹ്മമാണ്‌. ബോധസ്വരുപമായ ബ്രഹ്മ 
ത്തില്‍ ശക്തിയായ മായ ഉണ്ടാക്കിക്കാണിക്കുന്നതാണല്ലോ പ്രപഞ്ചം. ഇവിടെ 


വിനായകാഷ്ടകം 11 


വിനായകന്‍ ആദികാരണമായി ഭവിച്ചു എന്നു പറഞ്ഞിരിക്കുന്നത്‌ ഇഷ്ടദേവൻ 
ബ്രഹ്മപതീകമാണെന്ന്‌ ആവര്‍ത്തിച്ചു വ്യക്തമാക്കാനാണ്‌. ഇഷ്ടദേവനെ 
ഉപാസിക്കുമ്പോള്‍ ഇഷ്ടദേവൻ തന്നെയാണ്‌ പ്രപഞ്ചമായി ഭവിച്ചിരിക്കുന്ന 
തെന്നിങ്ങനെ ഭാവാദ്വൈതം അഭ്യസിക്കേണ്ടതാണെന്ന്‌ താത്പര്യം. 


7. തതാനേകസന്തം സദാ ദാനവന്തം 
ബുധ്രശീകരന്തം ഗജാസ്യം വിഭാന്തം 
കരാത്മീയദന്തം ്രിലോകൈകവ്യന്തം 
സുമന്ദം പരന്തം ഭജേ്‌ഹം ഭവന്തം 


തതാനേകസന്തം-സര്‍വ്വത്ര അനേകരുപം കൈകൊണ്ടുവിളങ്ങുന്നവനും; 
സദാദാനവന്തം-എല്ലായ്പോഴും മദജലം ഒഴുക്കിക്കൊണ്ടിരിക്കുന്നവനും; 
അഥവാ എല്ലായ്പോഴും ഭക്തന്മാര്‍ക്ക്‌ അഭിഷ്ടങ്ങള്‍ ദാനം ചെയ്തുകൊണ്ടി 
രിക്കുന്നവനും; ബുധ്രീകരം-ജ്ഞാനികളായ സത്തുക്കള്‍ക്ക്‌ ഐശ്വര്യം അരുളു 
ന്നവനും; തം ഗജാസ്യം-ഗജമുഖനെന്ന്‌ പ്രസിദ്ധിപെററവനും; വിഭാന്തം-വിവിധ 
രൂപം കൈകൊണ്ടു വിളങ്ങുന്നവനും; കരാത്മീയദന്തം- ഒടിഞ്ഞുപോയതന്റെ 
തന്നെ ഒരു കൊമ്പ്‌ ഒരുകൈയ്യില്‍ ധരിച്ചിരിക്കുന്നവനും; ത്രിലോകൈകവ്യന്തം 
-മൂന്നു ലോകങ്ങള്‍ക്കും ഞെട്ടായി അഥവാ പരമകാരണമായി സ്ഥിതി 
ചെയ്യുന്നവനും; സുമന്ദം-പതുക്കെപ്പതുക്കെ സഞ്ചരിക്കുന്നവനും; തം പരം 
-ലോകത്തിനുമുഴുവന്‍ അപ്പുറം നില്‍ക്കുന്ന വേദാന്ത പ്രസിദ്ധമായ ്രഹ്മ 
മായി വിളങ്ങുന്നവനുമായ; ഭവന്തം-അങ്ങയെ; അഹംഭജേ-ഞാന്‍ ഉപാസി 
ക്കുന്നു. 
സര്‍വ്വത അനേക രൂപം കൈക്കൊണ്ടു വിളങ്ങുന്നവനും എല്ലായ്പോഴും 
മദജലം ഒഴുക്കിക്കൊണ്ടിരിക്കുന്നവനും അഥവാ എല്ലായ്പോഴും ഭക്തന്മാര്‍ക്ക്‌ 
അഭീഷ്ടങ്ങള്‍ ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നവനും ജ്ഞാനികളായ 
സത്തുക്കള്‍ക്ക്‌ ഐശ്വര്യം അരുളുന്നവനും ഗജമുഖനെന്ന്‌ പ്രസിദ്ധിപെററ 
വനും വിവിധ രൂപം കൈക്കൊണ്ട്‌ വിളങ്ങുന്നവനും ഒടിഞ്ഞുപോയ തന്‍െറ 
തന്നെ കൊമ്പ്‌ ഒരു കൈയ്യില്‍ ധരിച്ചിരിക്കുന്നവനും മൂന്നുലോകങ്ങള്‍ക്കും 
ഞെട്ടായി അഥവാ പരമകാരണമായി സ്ഥിതിചെയ്യുന്നവനും പതുക്കെപ്പതു 
ക്കെ സഞ്ചരിക്കുന്നവനും ലോകത്തിനുമുഴുവന്‍ അപ്പുറം നില്‍ക്കുന്ന വേദാ 
ന്തപ്രസിദ്ധമായ ബ്രഹ്മമായി വിളങ്ങുന്നവനുമായ അങ്ങയെ ഞാന്‍ ഉപാസി 
ക്കുന്നു. 


പ്രംതം ഭജേ 


ലോകങ്ങളെല്ലാം മായാകാര്യങ്ങളാണ്‌. മായയ്ക്കപ്പുറമാണ്‌ വേദാന്തപ്ര 
സിദ്ധമായ ബ്രഹ്മം അഥവാ പരമസത്യം. രൂപസങ്കല്‍പത്തോടെ വിനായകനെ 
ഉപാസിക്കുകയാണെങ്കിലും ലക്ഷ്യം മായാതീതമായ ബ്രഹ്മമാണെന്ന്‌ 
താത്പര്യം. ഗണപതിയും അനുജനായ സുബ്രഹ്മണ്യനും തമ്മില്‍ ഒരിക്കല്‍ 
കലഹമുണ്ടായി. അന്ന്‌ സുബ്രഹ്മണ്യന്‍ ജ്യേഷ്ഠന്‍െറ ഒരു കൊമ്പൊടിച്ചുക 
ളഞ്ഞു. അന്നുമുതല്‍ ആ കൊമ്പ്‌ സ്വയം വിനായകന്‍ തന്നെ കൈയില്‍ ധരി 
ക്കുന്നു എന്ന്‌ പ്രസിദ്ധി. 


12 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


8. ശിവപ്രേമപിണ്ഡം പരം സ്വര്‍ണ്ണവര്‍ണ്ണം 
ലസദ്ദുന്തഖണ്ഡം സദാനന്ദ പൂര്‍ണ്ണം 
വിവര്‍ണ്ണപ്രഭാസ്യം ധൃതസ്വര്‍ണ്ണഭാണ്ഡം 
ചലച്ചാരുശുണ്ഡം ഭജേ ദന്തിതുണ്ഡം 
ശിവപ്രേമപിണ്ഡം- ശിവന്‍െറ സ്നേഹം ശരീരം കൈക്കൊണ്ടിരിക്കുന്ന 
വനും; പരം-മായാതീതനും; സ്വര്‍ണ്ണവര്‍ണ്ണം-സ്വര്‍ണ്ണത്തിന്‍െറ തിളക്കത്തോടു 
കൂടിയവനും; ലസദ്ദന്തഖണ്ഡം-പ്രകാശിക്കുന്ന മുറിഞ്ഞ കൊമ്പോടുകൂടിയ 
വനും; സദാനന്ദപൂര്‍ണ്ണം- സദാ ബ്രഹ്മാനന്ദത്തില്‍ മുഴുകിയിരിക്കുന്നവനും; 
വിവര്‍ണ്ണപ്രഭാസ്യം - വിശേഷപ്പെട്ട നിറത്തിന്‍െറ കാന്തികലര്‍ന്ന മുഖത്തോടു 
കൂടിയവനും; ധൃത സ്വര്‍ണ്ണഭാണ്ഡം - തുമ്പിക്കൈയില്‍ പൊന്‍കലശം ധരിച്ചിരി 
ക്കുന്നവനും; ചലച്ചാരുശുണ്ഡം - ഇളകുന്ന മനോഹരമായ തുമ്പികൈയ്യുള്ള 
വനും; ദന്തിതുണ്ഡം - ആനയുടെ മുഖമുള്ളവനുമായ വിനായകനെ; ഭജേ - 
ഞാന്‍ ഉപാസിക്കുന്നു. 
ശിവന്‍െറ സ്നേഹം ശരീരം കൈക്കൊണ്ടിരിക്കുന്നവനും മായാതീതനും 
സ്വര്‍ണ്ണത്തിന്‍െറ തിളക്കത്തോടുകൂടിയവനും പ്രകാശിക്കുന്ന മുറിഞ്ഞ 
കൊമ്പോടുകൂടിയവനും സദാ ബ്രഹ്മാനന്ദത്തില്‍ മുഴുകിയിരിക്കുന്നവനും 
വിശേഷപ്പെട്ട നിറത്തിന്‍െറ കാന്തി കലര്‍ന്ന മുഖത്തോടുകൂടിയവനും തുമ്പി 
ക്കൈയ്യില്‍ പൊന്‍കലശം ധരിച്ചിരിക്കുന്നവനും ഇളകുന്ന മനോഹരമായ തുമ്പി 
ക്കൈയുള്ളവനും ആനയുടെ മുഖമുള്ളവനുമായ വിനായകനെ ഞാന്‍ ഉപാ 
സിക്കുന്നു. 


പ്രംഭജേ 


മായാതീതമായ പര്രഹ്മത്തില്‍ എത്തിച്ചേരാനുള്ള മാധ്യമമാണ്‌ വി 
നായകന്‍. ആത്മാവായി വര്‍ത്തിക്കുന്ന ബോധസ്വരൂപമായ പരബ്രഹ്മത്തെ 
അനുഭവിച്ചറിയാതെ ഒരു ജീവിതവും ധന്യമാകുന്നതല്ല. പരമാത്മസ്വരൂപവും 
സാക്ഷാത്കാരോപായങ്ങളും അറിയുന്നതിന്‌ ഗുരുദേവന്‍െറ ഉജ്ജ്വലങ്ങളായ 
വേദാന്തകൃതികളിലേയ്ക്ക്‌ കടന്നുചെല്ലുക. ഭതികവും ആദ്ധ്യാത്മികവുമാ 
യ ലക്ഷ്യം നേടുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും വിനായകന്‍ അകററിത്തര 
ട്ടെ. ഗുരുവിന്‍െറ അനുഗ്രഹത്തോടുകൂടി അത്‌ സാധ്യമാകട്ടെ. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


ദൈവദശകം 


ഇത്‌ ശിവഗിരിയില്‍ വച്ച്‌ കുട്ടികള്‍ക്ക്‌ പ്രാര്‍ത്ഥന ചൊല്ലാനായി 
ഗുരുദേവന്‍ എഴുതിക്കൊടുത്തു എന്നാണ്‌ പ്രസിദ്ധി. ഒരിക്കല്‍ 
പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശര്‍മ്മ ശിവഗിരിയില്‍ വന്നു ഗുരുദേവനെ 
സന്ദര്‍ശിക്കുകയുണ്ടായി. അന്ന്‌ ശിവഗിരിയിലെ ചില ഹരിജന 
ബാലന്മാര്‍ ഭക്തിനിര്‍ഭരമായി ഈ കൃതി ആലപിക്കുന്ന തദ്ദേഹം കേട്ടു. 
ഇതാരു രചിച്ചത്‌ എന്ന ചോദ്യത്തിന്‌ നാം കുട്ടികള്‍ക്ക്‌ പ്രാര്‍ത്ഥ 
നയ്ക്കായി എഴുതികൊടുത്തതാണ്‌ എന്ന്‌ ഗുരുദേവന്‍ മറുപടി 
പറഞ്ഞതായി കേട്ടിട്ടുണ്ട്‌. ഈ സന്ദര്‍ശനവും സംഭാഷണവും 
എന്നായിരുന്നു എന്ന്‌ വ്യക്തമായി ഗ്രഹിക്കാന്‍ കഴിഞ്ഞിട്ടില്ല. 


ദൈവത്തെ പാടിപ്പുകഴ്ത്തുന്ന പത്ത്‌ പദ്യങ്ങളടങ്ങുന്ന കൃതിയാണ്‌ 
ദൈവദശകം. ഏതു മതത്തില്‍പ്പെട്ട ആര്‍ക്കും അവനവന്‍െറ ദൈവത്തെ 
ഇതിലൂടെ വാഴ്ത്തി സ്തുതിക്കാം. ബാലനും വൃദ്ധനും ജ്ഞാനിക്കും 
അജ്ഞാനിക്കും ഈ കൃതി ഒരു പോലെ ഭക്തിരസം പകരുന്നു. ഒരു 
സത്യാന്വേഷിക്ക്‌ മുന്നോട്ടു പോകുന്തോറും ഈ കൃതിയില്‍ സത്യമാകുന്ന 
ആഴിയുടെ ആഴവും പരപ്പും കൂടുതല്‍ കൂടുതല്‍ മറമാറി തെളിയുന്നതായി 
അനുഭവപ്പെടും. അദ്വൈത സത്യമാകുന്ന ഉജ്ജല രത്നത്തെ ഒരു കൊച്ചു 
ചിമിഴിലാക്കി ലോകത്തിനു നല്‍കി അനുഗ്രഹിച്ചിരിക്കുകയാണ്‌ 
കരുണാനിധിയായ ഗുരുവര്യന്‍. തുറന്നു നോക്കുമ്പോഴാണ്‌ കണ്ണഞ്ചി 
മിഴിച്ചുനിന്നുപോകുന്നത്‌. ഈ കൃതിയെ ചിന്തകന്മാര്‍ ഒരുപനിഷത്തായി 
ട്ടാണ്‌ കണക്കാക്കുന്നത്‌. ഈ കൃതിയുടെ പഠനം ഒന്നുകൊണ്ടു തന്നെ 
ഒരാള്‍ക്ക്‌ പരമസത്യം കണ്ടെത്താം. എല്ലാ ഭവനങ്ങളിലും എല്ലാ 
വിദ്യാലയങ്ങളിലും ഇതൊരു പ്രാര്‍ത്ഥനാഗാനമായി അംഗീകരിക്കപ്പെട്ടെ 
ങ്കില്‍! 


ദൈവമേ! കാത്തുകൊള്‍കങ്ങു 

കൈവിടാതിങ്ങു ഞങ്ങളെ; 

നാവികന്‍ നീ ഭവാബ്ധിക്കൊ- 

രാവിവന്‍തോണി നിന്‍പദം 1 


ഒന്നൊന്നായെണ്ണിയെണ്ണിത്തൊ- 
ട്ടെണ്ണും പൊരുളൊടുങ്ങിയാല്‍ 


14 


ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


നിന്നിടും ദൃക്കുപോലുള്ളം 
നിന്നിലസ്പന്ദമാകണം. 


അന്നവസ്ത്രാദി മുട്ടാതെ 
തന്നു രക്ഷിച്ചു ഞങ്ങളെ 
ധന്യരാക്കുന്ന നീയൊന്നു- 
തന്നെ ഞങ്ങള്‍ക്കു തമ്പുരാന്‍ 


ആഴിയും തിരയും കാററും 
ആഴവും പോലെ ഞങ്ങളും, 
മായയും നിന്‍മഹിമയും 
നീയുമെന്നുള്ളിലാകണം 


നീയല്ലോ സൃഷ്ടിയും, (സഷ്ടാ- 
വായതും സൃഷ്ടിജാലവും 
നീയല്ലോ ദൈവമേ, സൃഷ്ടി- 
ക്കുള്ള സാമഗ്രിയായതും 


നീയല്ലോ മായയും മായാ- 


വിയും മായാവിനോദനും 
നീയല്ലോ മായയെ നീക്കി- 
സ്സായുജ്യം നല്‍കുമാര്യനും 


നീ സത്യം ജ്ഞാനമാനന്ദം 

നീ തന്നെ വര്‍ത്തമാനവും 
ഭൂതവും ഭാവിയും വേറ- 
ല്ലോതും മൊഴിയുമോര്‍ക്കില്‍ നീ 


അകവും പുറവും തിങ്ങും 
മഹിമാവാര്‍ന്ന നിന്‍പദം 
പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു 
ഭഗവാനേ! ജയിക്കുക 


ജയിക്കുക മഹാദേവ! 
ദീനാവനപരായണ! 
ജയിക്കുക ചിദാനന്ദ! 
ദയാസിന്ധോ! ജയിക്കുക. 


ആഴമേറുംനിന്‍മഹസ്സാ- 
മാഴിയില്‍ ഞങ്ങളാകവേ 
ആഴണം വാഴണം നിത്യം 
വാഴണം വാഴണം സുഖം 


10 


ദൈവദശകം 15 


വ്യാഖ്യാനം 


അതിപുരാതനകാലത്തുതന്നെ പ്രപഞ്ചത്തിന്‍െറയും ജീവിതത്തിന്റെയും 
പരമസത്യം സുവ്യക്തമായി കണ്ടെത്തിയ രാഷ്ട്രമാണ്‌ ഭാരതം. അങ്ങനെ 
കണ്ടെത്തിയ സത്യത്തിന്‍െറ സ്വരൂപവും ആര്‍ക്കും ആ സത്യത്തെ കണ്ടെ 
ത്താനുള്ള മാര്‍ഗ്ഗവും ഇവിടെ വിശദമായി ചര്‍ച്ച ചെയ്തിട്ടുമുണ്ട്‌. ഈ ചര്‍ച്ച 
യുള്‍ക്കൊള്ളുന്ന ദിവ്യകൃതികളാണ്‌ ഉപനിഷത്തുകള്‍. ഉപനിഷദ്വിദ്യയഭ്യ 
സിക്കുന്നയാള്‍ അറിവിന്‍െറ അവസാനം കണ്ടെത്തുന്നു. അതുകൊണ്ടാണ്‌ 
അറിവിന്‍െറ അവസാനം എന്ന അര്‍ത്ഥത്തില്‍ ഉപനിഷത്തുകളെ വേദാന്തം 
എന്നു വിളിക്കുന്നത്‌. ഉപനിഷത്തുകളെ ആശ്രയിച്ചുകൊണ്ട്‌ യുക്ത്യനുഭവ 
ങ്ങളുടെ വെളിച്ചത്തില്‍ വിപുലമായ ഒരു വേദാന്തശാസ്ത്രം പില്ക്കാലത്ത്‌ 
രൂപം കൊള്ളുകയും ചെയ്തു. ഉപനിഷത്തുകള്‍ സത്യസ്വരൂപവും സത്യദര്‍ 
ശനത്തിനുള്ള മാര്‍ഗവും സവ്യക്തമായി ചര്‍ച്ച ചെയ്തിട്ടുണ്ടെങ്കിലും മന്ദ്രപ 
ജ്ഞന്മാരും മായാബദ്ധരുമായ മനുഷ്യര്‍ക്ക്‌ കാലത്തിന്‍െറ പോക്കില്‍ സത്യ 
സ്വരൂപം സൂക്ഷ്മമായി അപ്പപ്പോള്‍ ഗ്രഹിക്കാന്‍ കഴിയാതെവരും. സത്യ 
ബോധം മങ്ങുന്നതോടെ നിരവധി ഭേദചിന്തകളും മദമാത്സര്യങ്ങളും സമൂ 
ഹത്തെ അലട്ടാനും തുടങ്ങും. അപ്പോഴൊക്കെ യുക്ത്യനുഭവങ്ങളുടെ വെളി 
ച്ചത്തില്‍ ഉപനിഷത്സത്യം ആവര്‍ത്തിച്ചുറപ്പിച്ച്‌ സമൂഹത്തിലെ കേടുപാടു 
കള്‍ പരിഹരിക്കാനാണ്‌ സത്യദര്‍ശികള്‍ അവതരിക്കുന്നത്‌. അങ്ങനെ അവ 
തരിച്ച്‌ പരിശുദ്ധ സത്യത്തെ സൂര്യതുല്യം പുനഃപ്രകാശിപ്പിച്ച ഒരു ജഷിവര്യ 
നാണ്‌ ശ്രീനാരായണഗുരുദേവന്‍. കുട്ടികളെന്നോ സ്ത്രീകളെന്നോ മന്ദബു 
ദ്ധികളെന്നോ പണ്ഡിതന്മാരെന്നോ യുവാക്കന്മാരെന്നോ വൃദ്ധന്മാരെന്നോ 
ഉള്ള ദേദങ്ങളൊന്നും കുടാതെ സകല ജനങ്ങളുടെ ഹൃദയത്തിലും ശുദ്ധ 
സത്യത്തെ പുനഃപ്രതിഷ്ഠിക്കാന്‍ ഗുരുദേവന്‍ രചിച്ച ഒരു ചെറുകൃതിയാണ്‌ 
ദൈവദശകം. അനുഷ്ടുപ്പ്‌ വൃത്തത്തിലുള്ള പത്തു മലയാള ശ്ലോകങ്ങളേ 
ഈ കൃതിയിലുള്ളൂ. ഏത്‌ കൊച്ചുകുട്ടിക്കും നാലഞ്ചുതവണ ആവര്‍ത്തിച്ചു 
വായിച്ചാല്‍ മനഃപാഠമായിത്തീരത്തക്കവണ്ണം ആകര്‍ഷകമായി രചിച്ചിട്ടുള്ള 
വയാണിതിലെ പദ്യങ്ങള്‍. ഒരു സമൂഹ്രപാര്‍ത്ഥനയുടെ രീതിയിലാണിതിന്‍െറ 
സംവിധാനം. ഒരു വിദ്യാലയത്തിലെ കുട്ടികള്‍ക്കോ ഒരു കുടുംബത്തിലെ 
അംഗങ്ങള്‍ക്കോ ഒരു സദസ്സിലെ സാമാജികര്‍ക്കോ ഒരുമിച്ച്‌ പാടി ആനന്ദി 
ക്കുവാനും കുടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്‌ ഈ കൃതി. കേരളത്തിലെ വി 
ദ്യാലയങ്ങളിലും വീടുകളിലും സമ്മേളനങ്ങളിലും ജനങ്ങള്‍ ഈ കൃതി ഒരു 
മിച്ച്‌ പാടി പ്രാര്‍ത്ഥിക്കുവാന്‍ സന്നദ്ധരാകുമെങ്കില്‍ ഈ നാട്ടിന്‌ പ്രകാശമയ 
മായ ഒരു നവോത്ഥാനം സംഭവിക്കുമെന്നതില്‍ സംശയമില്ല. അതേയവസര 
ത്തില്‍ ഒരു സത്യാന്വേഷിക്ക്‌ ജിജ്ഞാസയുടെ ആരംഭം മുതല്‍ പൂര്‍ണ്ണ സത്യം 
സാക്ഷാത്കരിക്കുന്നതുവരെ അനുസന്ധാനം ചെയ്താനന്ദിക്കുവാനും മനനം 
ചെയ്ത്‌ സംശയനിവൃത്തി വരുത്തുവാനും വേണ്ട സകലതും ഈ കൃതിയി 
ലുണ്ടെന്നോര്‍ക്കണം. മലയാള ഭാഷയില്‍ കൊച്ചു പദ്യങ്ങളില്‍ ഉപനിഷദ്സ 
ത്യമായ അദ്വൈതത്തെ ഇങ്ങനെ സമഗ്രമായി പ്രതിപാദിക്കുന്ന മറെറാരു ചെറു 
കൃതി ഇല്ലതന്നെ. ഈ പത്തു ശ്ലോകങ്ങളില്‍ സിദ്ധാന്തങ്ങളും സാധനകളും 


16 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


സാക്ഷാത്കാരവും അനുഭൂതി മാധുര്യത്തോടെ സമഞ്ജസമായി സമ്മേളി 
ക്കുന്നു. ഗുരുദേവന്‍െറ ഈ കൃതി കേരളീയരുടെ ജരാനരയെപോക്കി അവര്‍ക്ക്‌ 
യുവത്വത്തിന്‍റെ നവചൈതന്യം സത്യബോധത്തോടൊപ്പം പകര്‍ന്നുകൊടു 
ക്കുവാനുള്ള ദിവ്യാമൃതമാണ്‌. 


ദൈവാശ്രയമാണ്‌ ജിവിതസാഫല്യം 


ജീവിതത്തിന്‍െറ പരമസത്യത്തെ സാക്ഷാത്ക്കരിച്ച ഗുരുദേവന്‍ ആ 
സത്യത്തെ സമാശ്രയിക്കാതെ ആരുടെയും ജീവിതം സഫലമാകുന്നതല്ല എന്നു 
നല്ലപോലെ തെളിഞ്ഞു. താന്‍ സാക്ഷാത്ക്കരിച്ചു കണ്ട പരമസത്യത്തെയാണ്‌ 
ഈ കൃതിയില്‍ അദ്ദേഹം ദൈവം എന്ന വാക്കുകൊണ്ടര്‍ത്ഥമാക്കുന്നത്‌. 
ദ്യോവില്‍ അതായത്‌ ആകാശത്തില്‍ നിറഞ്ഞു നില്‍ക്കുന്നത്‌ എന്നാണ്‌ ദൈവ 
ശബ്ദത്തിനര്‍ത്ഥം. സര്‍വ്വവ്യാപിയായ ഈ ദൈവത്തെ പാടി സ്തുതിക്കുന്ന 
പത്തുപദ്യങ്ങളുള്‍പ്പെട്ടത്‌ എന്നാണ്‌ ദൈവദശകം എന്ന പദത്തിനര്‍ത്ഥം. ദൈവ 
ത്തിന്‍െറ സ്വരൂപവും സ്വഭാവവും കൃതിയുടെ വ്യഖ്യാനത്തിലേയ്ക്കു കട 
ക്കുമ്പോള്‍ സംശയമില്ലാതെ തെളിയുന്നതാണ്‌. പ്രപഞ്ചം ഒരനുഭവമാണ്‌. അനു 
ഭവമെന്തും സത്യസ്ഥിതിയറിയാതെ സഫലമാകുന്നതല്ല. പ്രപഞ്ചാനുഭവ 
ത്തിന്‍െറ സത്യസ്ഥിതി വെളിപ്പെട്ടുകിട്ടുന്നതുവരെ ജീവിതം സഫലമാകുന്ന 
തല്ല. സത്യസ്ഥിതി തെളിഞ്ഞവരൊക്കെ ജീവിതം സഫലമായി. ധന്യധന്യ 
മായി എന്ന്‌ പ്രഖ്യാപിച്ചിട്ടുണ്ട്‌. അങ്ങനെ പൂര്‍ണ്ണതയിലെത്തിയ ഒരു ധന്യാ 
ത്മാവാണ്‌ ഗുരുദേവന്‍. തന്‍െറ ജീവിതത്തെ പൂര്‍ണ്ണസാഫല്യത്തിലെത്തിച്ച 
അതേ സത്യത്തെതന്നെ സര്‍വ്വാത്മനാ സമാശ്രയിക്കുവാനാണ്‌ ഗുരുദേവന്‍ 
ദൈവദശകത്തിലെ ആദ്യ പദ്യം കൊണ്ട്‌ സമൂഹത്തോടും ആവശ്യപ്പെടുന്നത്‌. 


1 ദൈവമേ കാത്തുകൊള്‍കങ്ങു 
കൈവിടാതിങ്ങു ഞങ്ങളെ 
നാവികന്‍ നീ ഭവാബ്ധിക്കൊ- 
രാവിവന്‍ തോണി നിന്‍പദം 
ഇങ്ങ്‌-ഈ ലോകത്തില്‍; നാവികന്‍-കപ്പിത്താന്‍; ഭവാബ്ധി-സംസാര 
സമുദ്രം; ആവിവന്‍തോണി-കപ്പല്‍; നിന്‍പദം-നിന്‍െറ കാലടി അല്ലെങ്കില്‍ 
നിന്‍െറ വാക്ക്‌. 
ദൈവമേ, ഈ ലോകത്തില്‍ കൈവെടിയാതെ ഞങ്ങളെ കാത്തു 
കൊള്ളുക, ഈ സംസാരസമുദ്രത്തിന്‌ അങ്ങ്‌ കപ്പിത്താനും അങ്ങയുടെ 
കാലടി അഥവാ അങ്ങരുളിയ മൊഴി കപ്പലുമാണ്‌. 


ആരാണ്‌ ദൈവം? 


ദൈവമാരെന്നും അദ്ദേഹത്തെ കണ്ടുകിട്ടാനുള്ള മാര്‍ഗ്ഗമെന്തെന്നും 
ദൈവദശകത്തിലെ അനന്തരപദ്യങ്ങളില്‍ സുവ്യക്തമാകുന്നതാണ്‌. എങ്കിലും 
ദൈവത്തെക്കുറിച്ചൊരു സാമാന്യബോധമുണ്ടായാലേ നമുക്ക്‌ ഒന്നാം പദ്യ 
ത്തിന്‍െറ അര്‍ത്ഥം തെളിയു. ആരാണ്‌ ദൈവം? ഉപനിഷത്തുകള്‍ ഈ ചോദ്യ 


ദൈവദശകം 17 





ത്തിന്‌ അസന്ദിഗ്ദ്ധമായ മറുപടി നല്‍കിയിട്ടുണ്ട്‌. കാണപ്പെടുന്ന എല്ലാ (്രപ 
ഞ്ചഘടകങ്ങളും ഇല്ലാതിരുന്നിട്ട്‌ എങ്ങു നിന്നോ പൊന്തിവന്നവയാണ്‌. അവ 
അല്‍പകാലം ഏതിലോ നിലനിന്നിട്ട്‌ എങ്ങോ തിരിച്ച്‌ മറയുന്നു. ഈ പ്രപ 
ഞ്ചസ്വഭാവം ഇന്ന്‌ സകലര്‍ക്കും ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതാണ്‌. അങ്ങനെയാണെ 
ങ്കില്‍ ഇവ ഏതില്‍ നിന്നും പൊന്തിവന്നുവോ ഏതില്‍ നിലനില്‍ക്കുന്നുവോ 
ഏതില്‍ തിരിച്ചു മറയുന്നുവോ അതാണ്‌ ദൈവം. പ്രത്യക്ഷമായിത്തന്നെ ശൂന്യ 
മെന്നു തോന്നുന്ന ആകാശം പ്രപഞ്ചത്തിന്‍െറ ഉല്പത്തിസ്ഥിതിലയങ്ങള്‍ക്ക്‌ 
ഏകാശ്രയമായി നില്‍ക്കുന്നതു കാണ്‍മാനുണ്ട്‌. ഇതു കണ്ടിട്ടാണ്‌ ചിലര്‍ ശ്യൂന്യ 
തയില്‍ നിന്നാണ്‌ പ്രപഞ്ചം പൊന്തിവരുന്നതെന്ന്‌ വ്യാമോഹിച്ചുപോകുന്നത്‌. 
എന്നാല്‍ ശൂന്യമെന്ന്‌ തോന്നുന്ന ഈ ആകാശം ദൈവവസ്തുവിലുണ്ടാകുന്ന 
ആദ്യത്തെ ഒരു തോന്നല്‍ മാത്രമാണെന്ന്‌ ഗുരുദേവനെപ്പോലുള്ളവര്‍ കണ്ടു 
പിടിച്ചിട്ടുണ്ട്‌. ദൈവം ആകാശത്തില്‍ സര്‍വ്വത്ര നിറഞ്ഞ്‌ ആകാശത്തെയും 
കവിഞ്ഞ്‌ നില്‍ക്കുന്നു. ആകാശത്തെ നിറഞ്ഞു കവിഞ്ഞു നില്‍ക്കുന്നതുകൊ 
ണ്ടാണ്‌ ദൈവം എന്ന പേരുതന്നെ അമ്പര്‍ത്ഥമാകുന്നത്‌. അങ്ങനെയാണെ 
ങ്കില്‍ ആകാശത്തെയും നിറഞ്ഞു കവിയുന്ന ദൈവമെന്ന ഈ അത്ഭുതവ 
സ്തുവിന്‍െറ സ്വരൂപമെന്താണ്‌? ദൈവത്തിന്‍െറ സ്വരൂപമാണ്‌ അചഞ്ചലവും 
ഘനീഭൂതവും ശുദ്ധവുമായ അഖണ്ഡബോധം. അഖണ്ഡാനന്ദവും ഇതു 
തന്നെയാണ്‌. അപ്പോള്‍ അഖണ്ഡാനന്ദമ്വരുപമായ ശുദ്ധബോധത്തില്‍ നി 
ന്നാണ്‌ ആകാശം മുതല്‍ പരമാണുവരെയുള്ള എല്ലാ പ്രപഞ്ചദൃശ്യങ്ങും പൊ 
ന്തിവരുന്നത്‌. ആ ശുദ്ധബോധത്തില്‍ത്തന്നെയാണ്‌ പൊന്തിവന്നശേഷം ഇ 
വയൊക്ക നിലനില്ക്കുന്നത്‌. അതില്‍ത്തന്നെയാണ്‌ തിരികെ ലയിക്കുന്നത്‌. 
അതില്‍ നിന്നു വീണ്ടും പൊന്തിവരുന്നു; വീണ്ടും നിലനില്‍ക്കുന്നു. വീണ്ടും 
ലയിക്കുന്നു. അഖണ്ഡശുദ്ധബോധം മാത്രം മറെറാന്നില്‍നിന്നും പൊന്തിവ 
ന്നതല്ല; മറെറാന്നിനെ ആശ്രയിച്ചു നിലനില്‍ക്കുന്നതല്ല; മറെറാന്നില്‍ ലയി 
ക്കുകയുമില്ല. അതുകൊണ്ടാണിതിനെ മാത്രം നിത്യസത്യമായും പ്രപഞ്ചദര്‍ 
ശനങ്ങളെ അനിത്യങ്ങളായും ശാസ്ത്രം വിവരിക്കുന്നത്‌. ആത്മോപദേശക 
ശതകത്തില്‍ “അറിവ്‌” എന്ന പച്ച മലയാളപദമുപയോഗിച്ചാണ്‌ ഗുരുദേവന്‍ 
ഈ ദൈവത്തെ വിവരിക്കുന്നത്‌. ഉണ്ടാകാത്തതും മറയാത്തതുമായ അറി 
വാണ്‌ ദൈവം. ആ സമ്പൂര്‍ണ്ണമായ അറിവില്‍ ഉണ്ടായും മറഞ്ഞും കാണപ്പെ 
ടുന്ന കൊച്ചറിവുകളാണ്‌ പ്രപഞ്ചഘടകങ്ങള്‍. നാമരൂപങ്ങളില്ലാത്ത അഖണ്ഡ 
മായ അറിവ്‌ ദൈവം. നാമരുപങ്ങളില്‍പ്പെട്ട്‌ ഖണ്ഡങ്ങളായപോലെ തോന്നുന്ന 
അറിവുകളാണ്‌ പ്രപഞ്ചദൃശ്യങ്ങള്‍. അറിവ്‌ ബോധമാണെന്ന കാര്യം മറന്നു 
കൂട, ജനനീനവരത്നമഞ്ജരിയില്‍ ഗുരുദേവന്‍ ദൈവത്തെ അര്‍ത്ഥഗര്‍ഭമായി 
“ഒന്നായാമാമതി, മേലായ മൂലമതി എന്നൊക്കെയാണ്‌ സുന്ദരമായി വിളിക്കു 
ന്നത്‌. പ്രപഞ്ചത്തിന്‍െറ മുഴുവന്‍ പരമകാരണമായ അഖണ്‍്ഡബോധമെന്നു 
തന്നെയാണ്‌ ആ പദങ്ങള്‍ക്കൊക്കെ അര്‍ത്ഥം. 


വസ്തുവും സ്വഭാവവും 
ദൈവത്തെ അംഗീകരിക്കുന്നില്ലെന്നു സ്വയം ഭാവിക്കുന്നവര്‍ക്ക്‌ വലി 
യൊരബദ്ധം പററുന്നത്‌ അവര്‍ തന്നെ അറിയുന്നില്ല. പ്രപഞ്ച ഘടകങ്ങള്‍ക്കു 


74-2003 2 


18 ശ്രീനാരായണ ഗുരുദേവക്ൃയതികശി സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





കാണുന്ന ഉല്പത്തി, സ്ഥിതി, നാശം ഇവയൊക്കെ എങ്ങനെ സംഭവിക്കുന്നു 
എന്നവരോടു ചോദിയ്ക്കാം. ചോദ്യ കര്‍ത്താവിനെ പററിച്ചു എന്ന മട്ടില്‍ 
ഇതൊക്കെ വസ്തുസ്വഭാവം എന്നാണവരുത്തരം നല്‍കുക. ഈ മറുപടിയില്‍ 
സ്വയം അറിയാതെ അവര്‍ മേല്‍ വിവരിച്ച ദൈവത്തെ അംഗീകരിക്കുകയാണ്‌. 
പക്ഷെ വസ്തുവേത്‌ സ്വഭാവമേത്‌ എന്ന്‌ അവര്‍ക്ക്‌ വേര്‍തിരിക്കാനറിഞ്ഞു 
കുടെന്നു മാത്രം. വസ്തുവിന്‍െറ സ്വരൂപവും സ്വഭാവവും വേര്‍തിരിക്കാനുമ 
റിഞ്ഞുകൂടാ. വസ്തുവേതെന്നു ചോദിച്ചാല്‍ ഇക്കാണുന്നതൊക്കെ വസ്തു 
വാണെന്നവര്‍പറയും. പക്ഷെ സാരയുഥങ്ങളുള്‍പ്പെടെ കാണപ്പെടുന്നവ 
യൊക്കെ ഇല്ലാതിരുന്നിട്ടുണ്ടായിക്കാണപ്പെടുന്നവയല്ലെ? ഇവ ഇനി ഇല്ലാതാ 
വുകയും ചെയ്യുമല്ലോ. ഇക്കാര്യമിന്നെല്ലാവര്‍ക്കും തെളിഞ്ഞിട്ടുണ്ട്‌. അങ്ങനെ 
യാണെങ്കില്‍ ഇല്ലാതിരുന്ന വസ്തുവാണോ ഉണ്ടായിവന്നത്‌? തികച്ചും ഇല്ലാ 
തിരുന്നത്‌ ഉണ്ടാവാന്‍ പററില്ലെന്ന്‌ ഏതു കുഞ്ഞിനാണറിഞ്ഞുകൂടാത്തത്‌? 
സമുദ്രമുണ്ടെങ്കിലല്ലേ കുമിളകളും തിരകളും ഉണ്ടായി നിലനിന്നു മറയു. ഇവിടെ 
സമുദ്രം വസ്തുവും തിരകളും കുമിളകളും അതിന്‍െറ സ്വഭാവവുമാണ്‌. 
ഉണ്ടായി നശിക്കുന്നതൊന്നും വസ്തുവാകാന്‍ പററില്ല. അതൊക്കെ ഉണ്ടാ 
കാത്ത നശിക്കാത്ത ഒരു വസ്തുവിന്‍െറ സ്വഭാവമാകാനേ പററു. വസ്തു 
സ്ഥിരവും സ്വഭാവം അതില്‍ മാറി മാറി കാണപ്പെടുന്ന കാഴ്ചകളുമാവാനേ 
പററു മറയുന്നവയ്ക്കൊക്കെ അന്തിമമായി നാശം സംഭവിക്കുകയാണെന്നു 
വന്നാല്‍ പിന്നെ അവ ഉണ്ടായിവരാന്‍ ഇടയില്ല. സത്യാന്വേഷണത്തിലെ ഈ 
പ്രാഥമിക തത്ത്വം ഗ്രഹിച്ചുകൊണ്ടാണ്‌ ഗുരുദേവനെപ്പോലെയുള്ള ഭാരതീയ 
ഭൃഷിമാര്‍ വസ്തുസ്വരുപം തിരഞ്ഞത്‌. വസ്തുവിന്‍െറ മാററമില്ലാത്ത രൂപമാണ്‌ 
സ്വരുപം. വസ്തുവിന്‍െറ മാറിപ്പോകുന്ന രൂപമാണ്‌ സ്വഭാവം. പ്രപഞ്ചമായി 
ക്കാണപ്പെടുന്നതൊക്കെ വസ്തുസ്വഭാവം മാത്രമാണെന്ന്‌ ഗുരുദേവനെപോ 
ലെയുള്ളവര്‍ക്ക്‌ ആദ്യമേ തെളിഞ്ഞു. അങ്ങനെയാണെങ്കില്‍ ഈ സ്വഭാവ 
ത്തിന്‌ പിന്നില്‍ വസ്തുവിന്‍െറ സ്വരുപം കണ്ടെത്താനായി അവരുടെ ശ്രമം. 
ഈ ശ്രമം സമ്പൂര്‍ണ്ണമായി വിജയിച്ചുവെന്നാണ്‌ ഗുരുദേവന്‍ തന്നെ പ്രഖ്യാ 
പിക്കുന്നത്‌. കോടി ദിവാകരതുല്യം വസ്തുസ്വരൂപം തെളിഞ്ഞെന്ന്‌ അദ്ദേഹം 
ചിജ്ജറഡധചിന്തനം എന്ന കൃതിയിലെ ഒന്നാം പദ്യത്തില്‍ തന്നെ പ്രഖ്യാപിച്ചി 
ട്ടുണ്ട്‌. അങ്ങനെ തെളിഞ്ഞ വസ്തുവിന്‍െറ സ്വരൂപമാണ്‌ അഖണ്ഡ ബോധം 
അഥവാ അഖണ്ഡാനന്ദം. അഖണ്ഡബോധം വസ്തു സ്വരുപവും സുര്യചന്ദ്ര 
മനുഷ്യ പക്ഷിമൃഗാദി സര്‍വ്വവും അഖണ്ഡബോധസ്വരുപമായ വസ്തുവിന്‍െറ 
സ്വഭാവവുമാണ്‌. മഹത്തായ ജലപ്പരപ്പ്‌ സമുദ്രത്തിന്‍െറ സ്വരൂപവും തിരയും 
കുമിളയുമെല്ലാം അതിന്‍െറ സ്വഭാവവുമെന്നപോലെ. കുമിളയും തിരയുമൊക്കെ 
മാറി മാറി വന്നു കൊണ്ടിരിക്കുന്നതു കൊണ്ടൊന്നും സമുദ്രസ്വരൂപമായ ജല 
പ്പരപ്പിന്‌ ഒരു മാററവും ഉണ്ടാകുന്നില്ല എന്നല്ല സമുദ്ര സ്വരൂപം അങ്ങനെ 
മാറാതെ നില്‍ക്കുന്നതു കൊണ്ടാണ്‌ സ്വഭാവങ്ങള്‍ക്ക്‌ മാറിമാറി പ്രത്യക്ഷ 
പ്പെടാന്‍ അവസരമുണ്ടാകുന്നതു തന്നെ. അതുപോലെ അഖണ്ഡബോധ സ്വരു 
പമായ വസ്തു മാററമില്ലാതെ നിതൃസത്യമായി വിളങ്ങുന്നതു കൊണ്ടാണ്‌ 
്രപഞ്ചഘടകങ്ങളെന്ന സ്വഭാവങ്ങള്‍ക്ക്‌ അതില്‍ മാറി മാറി പ്രത്യക്ഷപ്പെട്ടു 


ദൈവദശകം 19 


മറയാന്‍ അവസരം ലഭിക്കുന്നതുതന്നെ. വസ്തു സ്വരൂപവും സ്വഭാവവും വേര്‍ 
തിരിച്ചറിയാന്‍ കഴിഞ്ഞിരുന്നെങ്കില്‍ ആരും ഒരിക്കലും ഈശ്വരനെ നിഷേധി 
ക്കുമായിരുന്നില്ല. സ്വരുപസ്ഥിതമായ വസ്തു തന്നെയാണ്‌ വേദാന്ത ശാസ്ത്രം 
കണ്ടെത്തിയിട്ടുള്ള ജഗദ്വീശ്വരന്‍. ആ ജഗദീശ്വരന്‍െറ സ്വഭാവമാണ്‌ പ്രപഞ്ചം. 
ഇങ്ങനെ ഗുരുദേവന്‍ സാക്ഷാത്ക്കരിച്ചറിഞ്ഞ ദൈവത്തെയാണ്‌ ദൈവദശക 
ത്തിലെ ഒന്നാം പദ്യത്തില്‍ ദൈവമേ! എന്നു സംബോധന ചെയ്തിരിക്കുന്നത്‌. 


വസ്തു ബോധമാണ്‌ രക്ഷാ കവചം 


ജനിച്ച്‌ ജീര്‍ണ്ണിച്ചു മറയുന്ന കാഴ്ചകളുള്‍പ്പെട്ടതാണ്‌ ഈ ലോകം. 
നിരന്തര പരിണാമിയായ ഈ ലോകത്ത്‌ സുഖവും ശാന്തിയുമന്വേഷിക്കുക 
യാണ്‌ മനുഷ്യന്‍. സ്വയം ജീര്‍ണ്ണിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുസ്വഭാവങ്ങളില്‍ 
ശാശ്വതമായ സുഖമോ ശാന്തിയോ കണ്ടെത്തുക സാധ്യമല്ലെന്നു തീര്‍ച്ചയല്ലേ? 
അല്‍പ ശാന്തിയോ സുഖമോ കണ്ടെത്തിയാല്‍ തന്നെ ജീര്‍ണ്ണിക്കുകയും 
മറയുകയും ചെയ്യുന്ന കാഴ്ചയുടെ ജീര്‍ണ്ണിക്കലും മറയലും സുഖത്തിന്‍െറയും 
ശാന്തിയുടെയും ആ തോന്നലിനെപ്പോലും മാററി മറിക്കുകയല്ലേയുള്ളു. അതു 
കൊണ്ടാണ്‌ ഉണ്ടായി മറയുന്ന കാഴ്ചകളെ നന്നാക്കിയെടുത്ത്‌ കാര്യമായ 
സുഖമോ ശാന്തിയോ കണ്ടെത്താന്‍ കഴിയുകയില്ലെന്ന്‌ വേദാന്തശാസ്ത്രം 
വിധിക്കുന്നത്‌. അപ്പോള്‍ കാര്യമായ സുഖമോ ശാന്തിയോ വേണമെങ്കില്‍ ഈ 
സ്വഭാവങ്ങള്‍ക്കെല്ലാം ഏകാശ്രയമായി നില്‍ക്കുന്ന ഉണ്ടാകാത്തതും മറയാ 
ത്തതുമായ വസ്തുവിനെ കണ്ടെത്തണം. സമുദ്രത്തെ അറിയുന്നയാള്‍ക്ക്‌ 
കുമിളകളുടെയും തിരകളുടെയും ആവിര്‍ഭാവതിരോഭാവങ്ങള്‍ ഒരു ഭ്രമവും 
ഉളവാക്കുന്നില്ല. എത്ര തിരകളും കുമിളകളും കഠിനമായി ഇളകിമറിഞ്ഞു 
ണ്ടായി മറഞ്ഞാലും പുതുതായി ഒന്നുമുണ്ടാവുകയോ നശിക്കുകയോ ചെയ്യു 
ന്നില്ലെന്നയാള്‍ക്കറിയാം. ഈ തിരകളുടെയും കുമിളകളുടെയും ഉണ്ടായി 
മറയലുകളൊന്നും വസ്തുവിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ കേടുവരുത്തു 
കയോ ചെയ്യുന്നില്ല. ഇതുതന്നെയാണ്‌ അഖണ്ഡ ബോധസ്വരൂപമായ 
സത്യവസ്തുവിന്‍െറയും സ്ഥിതി. എത്ര (പ്രപഞ്ചങ്ങള്‍ എങ്ങനെയൊക്കെയു 
ണ്ടായി മാറിമറഞ്ഞാലും വസ്തുവിനൊരു കേടും സംഭവിക്കാനില്ല. ഇക്കാര്യം 
വ്യക്തമായറിയാന്‍ കഴിയുന്നയാള്‍ ഈ പ്രപഞ്ചപ്രവര്‍ത്തനങ്ങളെ ഒരു 
നാടകം പോലെ വീക്ഷിക്കും. സുവ്യക്തമായ ഈ വസ്തുബോധത്തിന്‍െറ 
ഫലമായിട്ടു തന്നെയാണ്‌ ഗുരുദേവന്‍ ജനന?നവരത്നമഞ്ജരിയിലെ ആറാം 
പദ്യത്തില്‍ “അഹോ നാടകം നിഖിലവും” എന്നു പ്രഖ്യാപിച്ചത്‌. വസ്തു 
ബോധമുണ്ടായി പ്രപഞ്ചത്തെ ആ വസ്തുവിന്‍െറ ഒരു ലീലയായി മാത്രം 
കാണുന്ന സത്യദര്‍ശിയുടെ മനസ്‌ സദാ അക്ഷോഭ്യമായി അനന്താനന്ദവും 
ശാന്തിയും അനുഭവിക്കുന്നു; വസ്തുബോധം കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും 
ഈ അക്ഷോഭ്യതയും ശാന്തിയും ആനന്ദവും ലഭിക്കുന്നതുമല്ല. അപ്പോള്‍ 
നിതൃനശ്വരമായി കാണപ്പെടുന്ന ഈ സംസാരചക്രത്തില്‍ അതിനേകാ 
ശ്രയമായ അനശ്വരവസ്തുവൊന്നുമാ്രമാണ്‌ രക്ഷാമാര്‍ഗമായുള്ളത്‌. 
അനശ്വരസത്യം തെളിയുന്തോറും ജീവിതത്തിനുറപ്പും ധന്യതയും കൈവരുന്നു. 


20 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


അതുകൊണ്ടാണ്‌ ഗുരുദേവന്‍ അഖണ്‍ഡബോധസ്വരുപനായ ദൈവത്തെ 
വിളിച്ചിട്ട്‌ “അങ്ങ്‌ ഞങ്ങളെ കാത്തു കൊള്‍ക” എന്നപേക്ഷിക്കുന്നത്‌. അങ്ങ 
യുടെ സ്വരൂപം കൂടുതല്‍ കൂടുതല്‍ മറമാററിത്തെളിയിച്ചു തന്ന്‌ ഞങ്ങളെ 
ധന്യരാക്കിത്തീര്‍ക്കുക എന്നു താല്‍പര്യം. 


നിരന്തരമായ വസ്തുബോധമാണ്‌ സംസാരമോക്ഷം 


വസ്തുവൊന്നേയുളളു എന്ന അഖണ്ഡാനുഭവത്തിനു മങ്ങല്‍ തട്ടുമ്പോ 
ഴാണ്‌ പലതിന്‍െറ കാഴ്ച ബന്ധകാരണമായിത്തീരുന്നത്‌. പലതു കാണുകയും 
ആ കാഴ്ചകളോരോന്നും പ്രത്യേകം പ്രത്യേകം വസ്തുവാണെന്നു ശ്രമിക്കു 
കയും ചെയ്യുമ്പോഴാണ്‌ ജീവിതം രാഗദ്വേഷങ്ങളുടെയും കാമക്രോധമദമാ 
ത്സര്യങ്ങളുടെയും കൂത്തരങ്ങായി മാറുന്നത്‌. അഖണ്ഡബോധസ്വരൂപമായ 
വസ്തുവില്‍ സങ്കല്‍പ്പങ്ങള്‍ ഉദയം ചെയ്യുന്നതോടെയാണ്‌ പുറമേയുള്ള കാഴ്ച 
കളുടെ തോന്നല്‍ ആരംഭിക്കുന്നത്‌. സങ്കല്‍പ്പങ്ങളും കാഴ്ചകളും വസ്തു 
സ്വരൂപമല്ല; ഉണ്ടായി മറയുന്ന വസ്തുസ്വഭാവമാണ്‌ എന്നു നാം നേരത്തെ 
കണ്ടുവല്ലോ. സങ്കല്‍പ്പങ്ങളും ബാഹ്യദൃശ്യങ്ങളുമുള്‍പ്പെട്ട വസ്തു സ്വഭാവം 
വസ്തുവിന്‍െറ സ്വരൂപമായ അഖണ്ഡബോധസ്ഥിതിയെ മറച്ചുകളയുന്നു. 
അതോടെ സുഖം, ദുഃഖം, ധര്‍മ്മം, അധര്‍മ്മം, ചൈതന്യം, ജഡം, വെളിച്ചം, 
ഇരുട്ടു, ജനനം, മരണം എന്നീ വിരുദ്ധ ഭാവങ്ങളുടെ പ്രവാഹരൂപത്തിലുള്ള 
പ്രപഞ്ചാനുഭവം രൂപം കൊള്ളുകയും ചെയ്യുന്നു. അനുഭവങ്ങളുടെ ഈ 
വൈരുധ്യമാണല്ലോ ജീവിതത്തെ ദുഃഖ്രപദവും നശ്വരവുമാക്കി മാററുന്നത്‌. 
അനുഭവങ്ങളുടെ വൈരുധ്യം ഒഴിച്ചുമാററിയിട്ട്‌ സുഖം, ധര്‍മ്മം, ചൈതന്യം, 
വെളിച്ചം ഇവയുടെ പൂര്‍ണ്ണത നേടിയെടുക്കാനാണ്‌ മനുഷ്യന്‍ രാപകല്‍ യ 
ത്നിച്ചുകൊണ്ടിരിക്കുന്നത്‌. സങ്കല്‍പതലത്തിലും ദൃശ്യതലത്തിലും നിന്നു 
കൊണ്ട്‌ എത്രയൊക്കെ ശ്രമിച്ചാലും ഈ ലക്ഷ്യം നേടാന്‍ സാധ്യമല്ലെന്നുള്ള 
ജീവിതരഹസ്യമാണ്‌ ഒരു സത്യാന്വേഷി ആദ്യം ഗ്രഹിക്കേണ്ടത്‌. മേല്‍പ്പറഞ്ഞ 
ലക്ഷ്യം നേടാന്‍ മാറിമറയുന്ന വസ്തുസ്വഭാവങ്ങളുടെ പിന്നില്‍ നിതൃമായി 
വിളങ്ങുന്ന വസ്തു സ്വരൂപം കണ്ടെത്തുക മാത്രമാണ്‌ ഒരേയൊരു പോംവഴി. 
വസ്തുസ്വരൂപം കണ്ടെത്തേണ്ടതെങ്ങനെയാണെന്ന്‌ രണ്ടാം പദ്യത്തിന്‍െറ ചര്‍ 
ച്ചയില്‍ സുസ്പഷ്ടമാകും. ഇപ്പോള്‍ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്‌ വസ്തു 
സ്വഭാവം അഥവാ ധര്‍മ്മം മാത്രമാണ്‌. ഇതിന്‍െറ പിന്നില്‍ വസ്തു സ്വരൂപം 
അഥവാ ധര്‍മ്മി നിലവിലുണ്ട്‌. ഗുരുദേവനെപ്പോലെയുള്ള സത്യദര്‍ശികളുടെ 
ഏററവും വലിയ കണ്ടുപിടിത്തമിതാണ്‌. ഗുരുദേവന്‍ തന്നെ ആത്മോപദേശ 
കശതകത്തില്‍ വെളിപ്പെടുത്തുന്നതു നോക്കുക. 


അറിവതു ധര്മ്മിയെയല്ല/ ധര്‍മ്മമാമ?- 

യരുളിയ ഗധര്‍മ്മിയദ്യശ്യമാകയാലേ; 

ധരമുതലായവമയാന്തുമില്ല താങ്ങു- 

ന്നാരു വടിവാമറിവുള്ളതോര്‍ത്തിടേണം. ആത്മോ.ശ. 32 


നാമിന്നറിഞ്ഞുകൊണ്ടിരിക്കുന്നത്‌ ധര്‍മ്മിയെ അഥവാ വസ്തുവിനെയല്ല. 
പിന്നെയോ ധര്‍മ്മത്തെ അഥവാ സ്വഭാവത്തെയാണ്‌. ധര്‍മ്മിയെ പഞ്ചേന്ദ്രിയ 


ദൈവദശകം 21 


ങ്ങള്‍ക്ക്‌ കണ്ടെത്താന്‍ കഴിയുന്നതല്ല. പഞ്ചേന്ദ്രിയങ്ങള്‍ക്കു വിഷയമായി 
ട്ടുള്ള ഭൂമി മുതലായവയൊന്നും വസ്തുവല്ല. അവയെ ഉണ്ടാക്കി മറച്ചു കൊ 
ണ്ടിരിക്കുന്ന അഖണ്ഡബോധം ഒന്നുമാത്രമാണ്‌ വസ്തു. നിരന്തരമായ ഈ 
വസ്തുബോധം കൊണ്ടല്ലാതെ പ്രപഞ്ചാനുഭവത്തിലെ ഈ വൈരുധ്യങ്ങള്‍ 
മാറിക്കിട്ടുന്നതല്ല. ഇക്കാരണത്താലാണ്‌ ഗുരുദേവന്‍ അഖണ്ഡബോധധസ്വരൂപ 
മായ വസ്തുവിനോട്‌ അഥവാ ദൈവത്തോട്‌ കൈവിടാതെ കാത്തുകൊള്ള 
ണമെന്ന്‌ ആവശ്യപ്പെടുന്നത്‌. ഇങ്ങ്‌ ഞങ്ങളെ എന്ന രണ്ടു പദങ്ങള്‍ കൊണ്ടും 
ഞങ്ങള്‍ വിരുദ്ധാനുഭവങ്ങളോടുകുടിയ ഈ സംസാരത്തില്‍ ഒടുങ്ങാതെ ഉഴലു 
ന്നവരാണെന്ന്‌ സൂചിപ്പിച്ചിരിക്കുകയാണ്‌. 


ഭവാബ്ധിക്ക്‌ നാവികനാണ്‌ ദൈവം 


സംസാരം മറുകര കാണാനില്ലാത്ത ഒരു സമുദ്രമാണ്‌. സുഖം ദുഃഖം, 
ലാഭം നഷ്ടം, വിജയം പരാജയം, മാനം അപമാനം, ജനനം മരണം തുടങ്ങിയ 
വിരുദ്ധാനുഭവങ്ങളാണ്‌ ഈ സമുദ്രത്തിലെ ഉണ്ടായിമറയുന്ന തിരകള്‍. അ 
വിദ്യ അഥവാ ഭേദചിന്തയാണ്‌ ഇതിലെ ജലം. കാമക്രോധമദമാല്‍സര്യാദി 
ഈ സമുദ്രത്തിലെ ക്രുരജന്തുക്കളാണ്‌. കാരുണ്യം, സമഭാവന, സന്തോഷം, 
തപസ്‌ മുതലായവ ഈ സമുദ്രത്തിലെ ദീപസ്തംഭങ്ങളാണ്‌. അഖണ്ഡബോ 
ധസ്വരുപമായ വസ്തുവാണിതിനെ കടത്തിവിടുന്ന നാവികന്‍. ഈ ദൈവം 
തന്നെയാണ്‌ സമുദ്രത്തെ താങ്ങിനില്‍ക്കുന്ന കരയും. ദൈവം എങ്ങനെ നാവി 
കനായി ? നിത്യമായ വസ്തുവാണ്‌ ദൈവമെന്നു നാം കണ്ടല്ലോ. ദൈവം 
സംസാരസമുദ്രത്തെ താങ്ങുന്ന കരയുമാണ്‌, നാവികനുമാണ്‌. തീരത്തെക്കു 
റിച്ചുള്ള അറിവല്ലേ വാസ്തവത്തില്‍ സമുദ്രതരണത്തിനു സഹായിക്കുന്നത്‌. 
ജഗദീശ്വരന്‍ സംസാരസമുദ്രത്തിനു താങ്ങായി നിന്നുകൊണ്ടു തന്നെ അറി 
ഞ്ഞടുക്കുന്നവരെ സദാ തന്നിലേയ്ക്കാകര്‍ഷിച്ചുകൊണ്ടിരിക്കുന്നു. സംസാ 
രസമുദ്രം സര്‍വ്വവ്യാപിയായ ജഗദീശ്വരങ്കല്‍ പ്രകടമായി കാണപ്പെടുന്ന തല്‍ 
ക്കാലത്തെ ഒരു കാഴ്ചയാണ്‌. ദൈവം മാത്രമേ സത്യമായുള്ളു. സത്യസ്വരു 
പമായ ദൈവത്തെ സര്‍വ്വാത്മനാ ശരണം പ്രാപിച്ചാല്‍ ആ ദൈവം തന്‍െറ 
ഭക്തനെ സംസാരസമുദ്രം കടത്തിക്കൊണ്ടുപോയി തന്നില്‍തന്നെ ഒരുമിച്ചു 
ചേര്‍ക്കുന്നു. സംസാരസമുദ്രത്തെ കടത്തുന്ന ദൈവനാവികന്‍െറ പ്രത്യേക 
തയിതാണ്‌. ആ നാവികന്‍ ശരണാഗതരെ സമുദ്രം കടത്തുക മാത്രമല്ല തന്നോ 
ടൊരുമിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ്‌ ദൈവം നാവികനായും 
തീരമായും വര്‍ത്തിക്കുന്നുവെന്ന്‌ പറഞ്ഞത്‌. ദൈവം സംസാരസമുദ്രത്തിനു 
തീരമായും വര്‍ത്തിക്കുന്നു എന്ന കാര്യം രണ്ടാംപദ്യം ചര്‍ച്ചചെയ്യുമ്പോള്‍ 
തെളിഞ്ഞു കിട്ടുന്നതാണ്‌. വസ്തുവിനെ അറിഞ്ഞ്‌ എല്ലാം ആ വസ്തുവി 
ന്നധീനമാണെന്ന്‌ ധരിച്ച്‌ സര്‍വ്വാര്‍പ്പണം ചെയ്യുന്നയാള്‍ക്കല്ലാതെ ഇളകിമറി 
യുന്ന ഈ സംസാരസമുദ്രത്തില്‍ നേര്‍മാര്‍ഗം കണ്ടെത്താന്‍ കഴിയുന്നതല്ല 
അതല്ലേ: 


സര്‍വ്യധര്‍മ്മാന്‍ പരിത്യജ്യ 
മാമേകം ശരണം (വജ 


22 ശ്രീനാരായണ ഗുരുദേവഷക്യത്ികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 








അഹം ത്വാ സര്‍വ്യപാപേഭ്ഭ്യോ 
മോക്ഷയിഷ്യാമി മാ ശുചഃ 8.01.18.66 


എന്ന്‌ ഗീതയില്‍ ഭഗവാന്‍ അര്‍ജ്ജുനനോടുപദേശിക്കുന്നത്‌. അര്‍ജ്ജുനാ, 
എല്ലാററിലുമുള്ള മമത വെടിഞ്ഞ്‌ എന്നെത്തന്നെ സമാശ്രയിക്കൂ. ഞാന്‍ 
നിന്നെ എല്ലാ പാപങ്ങളില്‍ നിന്നും രക്ഷിച്ചുകൊള്ളാം. നീ സങ്കടപ്പെടുകയേ 
വേണ്ട. ചെറുപ്പത്തില്‍തന്നെ എല്ലാ മമതാബന്ധങ്ങളും പൊട്ടിച്ചെറിഞ്ഞ്‌ ദൈവ 
ത്തെത്തിരഞ്ഞയാളാണ്‌ ശ്രീനാരായണ ഗുരുദേവന്‍. ദൈവത്തെ ശരണം 
പ്രാപിച്ച ആ സത്യാന്വേഷി അചിരേണ വസ്തു ബോധത്താല്‍ നയിക്കപ്പെട്ട 
സംസാരസമുദ്രത്തിന്‍െറ മറുകരയിലെത്തി സത്യസ്വരുപവുമായി അലിഞ്ഞു 
ചേര്‍ന്ന്‌ ജീവിതസാഫല്യം നേടുകയും ചെയ്തു. ഇങ്ങനെ അനുഭവിച്ചറിഞ്ഞ 
കാര്യമാണ്‌ ഗുരുദേവന്‍ “നാവികന്‍ നീ ഭവാബ്ധിക്ക്‌” എന്ന വരിയില്‍ 
വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


ഭഗവത്പദമാണ്‌ തോണി 


സത്യവസ്തുവിനെക്കുറിച്ചുള്ള ബോധം വളര്‍ത്തിയെടുക്കുകയാണ്‌ സം 
സാരസമുദ്രം കടക്കുവാനുള്ള മാര്‍ഗ്ഗമെങ്കില്‍ അതിനാശ്രയിക്കേണ്ടതെന്തിനെ 
യാണ്‌? ഭഗവത്പദത്തെ. ഇവിടെ പദമെന്നതിന്‌ ദൈവനാമമെന്നോ, ദൈവ 
ത്തിന്‍െറ കാലടിയെന്നോ, ദൈവത്തിന്‍െറ മൊഴിയായ ഉപനിഷത്തെന്നോ 
അര്‍ത്ഥം പറയാം. 'ഒരാവിവന്‍തോണി നിന്‍പദം” എന്ന വരിയില്‍ ഗുരുദേ 
വന്‍ സത്യദര്‍ശനത്തിനുള്ള മാര്‍ഗ്ഗങ്ങളായ സഗുണനിര്‍ഗ്ഗുണോപാസനകളെ 
ഒരുമിച്ച്‌ സൂചിപ്പിച്ചിരിക്കുകയാണ്‌. പദശബ്ദപ്രയോഗസാമര്‍ത്ഥ്യം കൊണ്ടാ 
ണത്‌ സാധിച്ചിരിക്കുന്നത്‌. ദൈവത്തിന്‌, ഭക്തന്‍ ഇഷ്പ്പെട്ട ഒരു സഗുണരൂപം 
അംഗീകരിച്ചുകൊണ്ട്‌ ആ ദേവന്‍െറ നാമം ജപിക്കുകയോ ആ ദേവന്‍െറ പാ 
ദപത്മം ധ്യാനിച്ചുറപ്പിക്കുകയോ ചെയ്യുകയാണല്ലോ സഗുണോപാസനയുടെ 
മുഖ്യരൂപം. സഗുണോപാസനകൊണ്ട്‌ ഇഷ്ടദേവതയുടെ രൂപത്തിലോ നാമ 
ത്തിലോ മനസ്സേകാഗ്രപ്പെട്ടു കിട്ടിയാല്‍ പിന്നെ ആ നാമത്തെയോ രൂപ 
ത്തെയോ തള്ളിമാററിയിട്ട്‌ വസ്തുസ്വരുപം കണ്ടെത്താന്‍ പ്രയാസമുണ്ടാകു 
ന്നതല്ല. അപ്പോള്‍ സംസാരസമുദ്രം കടത്തിവിടുന്ന തോണിയാണ്‌ ഇഷ്ട ദേ 
വന്‍െറ നാമവും രൂപവും. കാലടി എന്ന അര്‍ത്ഥത്തില്‍ പദശബ്ദം പ്രയോഗി 
ച്ചിരിക്കുന്നത്‌ ഇഷ്ടദേവതാരുപത്തിന്‍െറ മുഴുവന്‍ സൂചകമാണ്‌. ഇഷ്ടദേവതയെ 
സര്‍വ്വവ്യാപിയും സര്‍വ്വശക്തനുമായ പരമാത്മാവിന്‍െറ പ്രതീകമായി വേണം 
ധ്യാനിച്ചുറപ്പിക്കാന്‍. എന്തു ചെയ്യുമ്പോഴും എങ്ങോട്ടു തിരിയുമ്പോഴും ഇഷ്ട 
ദേവനെ സ്മരിക്കാനും പ്രപഞ്ചം ആ ദേവന്‍െറ ഒരു ലീലയായി കാണാനും 
കഴിയണം. അതു സാധിച്ചാല്‍ ഏകാന്ത ധ്യാനവേളയില്‍ ഇഷ്ടദേവൻ ചൈത 
ന്യമുററ്‌ ഉള്ളിലും പുറത്തും ഗ്രത്യക്ഷപ്പെട്ടനുഗ്രഹിക്കും. പരമാത്മാവുതന്നെ 
യാണ്‌ ഭക്തന്‍െറ സങ്കല്പശക്തിക്കനുസരിച്ച്‌ ഇഷ്ടദേവന്‍െറ രൂപത്തില്‍ വ 
ന്നനുഗ്രഹിക്കുന്നത്‌. സത്യാന്വേഷണത്തിന്‍െറ പ്രാരംഭമായി സഗുണോപാ 
സന അംഗീകരിക്കാമെന്ന്‌ തന്‍െറ ക്ഷ്രേതപ്രതിഷ്ഠകളിലും സ്തോത്രഗ്രന്ഥ 
രചനകളിലും കൂടെ ഗുരുദേവന്‍ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്‌. ഇനി ഒരാള്‍ക്ക്‌ 


ദൈവദശകം 23 


സഗുണോപാസന നടത്താതെ നേരിട്ടുതന്നെ സര്‍വ്വവ്യാപിയായ സത്യത്തെ 
സമീപിക്കാവുന്നതാണ്‌. അതിനാശ്രയിക്കേണ്ട ഗ്രന്ഥങ്ങളാണ്‌ ഉപനിഷത്തു 
കള്‍. ഉപനിഷത്തുകള്‍ നേരിട്ട്‌ ജഗദീശ്വരന്‍െറ മൊഴികളായിട്ടാണ്‌ കരുത 
പ്പെടുന്നത്‌. വേദം അപനരുഷേയമെന്ന്‌ പ്രസിദ്ധമാണല്ലോ. ജൂഷിമാര്‍ക്ക്‌ അ 
വര്‍ സാക്ഷാത്ക്കരിച്ച സത്യസ്വരൂപത്തില്‍ നിന്നും നേരിട്ടു പകര്‍ന്നു കിട്ടിയ 
താണ്‌ ഉപനിഷദ്വിജ്ഞാനം. ഈ ഉപനിഷത്തുകളെ സമാശ്രയിച്ചാല്‍ നേരി 
ട്ടുതന്നെ സത്യം സാക്ഷാത്ക്കരിക്കാം. അങ്ങനെ സംസാരസമുദ്രം കടക്കു 
കയും ചെയ്യാം. ഉപനിഷദ്വിജ്ഞാനം നിത്യാനിത്യ വിവേകത്തിന്‌ വഴിതെളി 
ക്കുന്നു. വിചാരം ചെയ്ത്‌ നിത്യമേതെന്ന്‌ വേര്‍തിരിക്കുന്നതോടെ അനിത്യവ 
സ്തുക്കളില്‍ വിരക്തിയുണ്ടാകുന്നു. വൈരാഗ്യം ഭതിക സങ്കല്‍പ്പങ്ങളെ ഉ 
പശമിപ്പിച്ച്‌ സത്യത്തെ കാട്ടിത്തരുന്നു. ഒന്നുകില്‍ വിചാരം ചെയ്ത്‌ സത്യമേ 
തെന്നറിഞ്ഞ്‌ ക്രമേണ ഭാതികസങ്കല്‍പ്പങ്ങളെയകററി സത്യം കണ്ടെത്തണം. 
അല്ലെങ്കില്‍ സിദ്ധാന്തപരമായി സത്യത്തെ അറിഞ്ഞശേഷം സങ്കല്‍പ്പനിരോധ 
രൂപത്തിലുള്ള രാജയോഗം അഭ്യസിച്ച്‌ സത്യത്തെ സാക്ഷാത്ക്കരിക്കണം. 
രണ്ടുവിധത്തിലായാലും വസ്തുബോധത്തിന്‌ ഉപനിഷത്തുകളെ ആശ്രയി 
ക്കണം. അതാണ്‌ ദൈവമരുളിയ മൊഴി, സംസാരസമുദ്രം കടക്കാന്‍ ആവി 
വന്‍തോണിയാണെന്ന്‌ ഗുരുദേവന്‍ പ്രസ്താവിച്ചരിക്കുന്നത്‌. 


സതൃദര്‍ശനത്തിനുള്ള രാജപാത 


ജീവിതസാഫല്യം നേടാന്‍ ദൈവത്തെ സമാശ്രയിക്കുകയാണ്‌ വേണ്ടത്‌. 
ഒന്നാം പദ്യം ഇക്കാര്യമാണ്‌ പ്രഖ്യാപിച്ചത്‌. ഈ പ്രഖ്യാപനം സ്വാഭാവിക 
മായി രണ്ടു ചോദ്യങ്ങളെ ഇളക്കിവിടുന്നു. ദൈവമുണ്ടോ ? ഉണ്ടെങ്കില്‍ കണ്ടു 
പിടിക്കാനുള്ള മാര്‍ഗ്ഗമെന്ത്‌ ? ഈ ചോദ്യങ്ങള്‍ക്കുത്തരമായി ദൈവത്തെ കണ്ടെ 
ത്താനുള്ള രാജപാതയാണ്‌ രണ്ടാം പദ്യത്തില്‍ ഗുരുദേവന്‍ വിവരിക്കുന്നത്‌. 
അതോടൊപ്പം ദൈവത്തിന്‍െറ സ്വരുപവും വെളിവാക്കുന്നു. വസ്തുവിനെ 
കണ്ടിട്ടുള്ളയാള്‍ മാര്‍ഗ്ഗവും വസ്തുസ്വരുപവും വിവരിച്ചു തന്നാല്‍ പിന്നെ 
സംശയിക്കാനില്ലല്ലോ. ഗുരുദേവന്‍ പാടിപ്പുകഴ്ത്തുന്ന ദൈവം ജഗത്തിന്‌ മുഴു 
വന്‍ സാക്ഷിയായി വിളങ്ങുന്ന അഖണ്ഡബോധസ്വരുപനായ പരമാത്മാവാ 
ണെന്നും രണ്ടാം ശ്ലോകം സുവ്യക്തമാക്കുന്നു. സത്യം സര്‍വ്വത്ര ഇടതിങ്ങി 
നിറഞ്ഞിരിക്കുന്നുവെങ്കിലും മനുഷ്യന്‍െറ ജ്ഞാനേന്ദ്രിയങ്ങള്‍ക്ക്‌ അതിനെ 
കണ്ടുപിടിക്കാന്‍ കഴിയുന്നില്ല. പുറമെ എത്രയൊക്കെ തിരഞ്ഞാലും പഞ്ചേ 
ന്ദ്രിയങ്ങള്‍ക്ക്‌ അനുഭവിക്കാവുന്ന വസ്തുക്കളെ മാത്രമേ കണ്ടെത്താന്‍ പററു 
കയുള്ളു. അതുകൊണ്ടാണ്‌ പരമസത്യത്തെ തിരയേണ്ടതും ആദ്യമായി കണ്ടെ 
ത്തേണ്ടതും അവനവന്‍െറ ഉള്ളിലാണെന്ന്‌ വേദാന്തശാസ്ത്രം വിധിക്കുന്നത്‌. 
സര്‍വ്വവ്യാപിയായ സത്യം അവനവന്‍െറ ഉള്ളിലും ഉണ്ടായേ പററു എന്നു 
തീര്‍ച്ചയാണല്ലോ. സത്യസ്വരുപത്തെ തല്‍ക്കാലത്തേയ്ക്ക്‌ മറച്ചുകൊണ്ടാവിര്‍ 
ഭവിച്ച സങ്കല്‍പ്പങ്ങളാണ്‌ പ്രത്യേക ശരീരങ്ങളെയുളവാക്കി പ്രപഞ്ചാനുഭവ 
ത്തിലേര്‍പ്പെട്ടിരിക്കുന്നത്‌. ഈ വസ്തുത ധരിച്ചാല്‍ സത്യസാക്ഷാത്ക്കാരത്തി 
നുള്ള വഴിയും തെളിയും. വെള്ളത്തില്‍ നിന്നും പതയെന്നപോലെ ബോധ 


24 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


സ്വരൂപമായ സത്യത്തില്‍നിന്നും പൊന്തിവന്ന്‌ ജഡരൂപങ്ങളായി മാറി ശ്രമി 
ക്കുന്ന സങ്കല്‍പ്പങ്ങള്‍ സ്വയം ഉല്പത്തിസ്ഥാനത്തേയ്ക്ക്‌ മടങ്ങി വസ്തുവു 
മായി ഏകിഭവിക്കുമെങ്കില്‍ സതൃസ്വരൂപം മറമാറിത്തെളിയും. പത വെള്ള 
ത്തില്‍ ഏകീഭവിച്ചാല്‍ നിര്‍മ്മലജലം പ്രത്യക്ഷമാകുമെന്ന്‌ പറയേണ്ടതില്ലല്ലോ. 
പത കട്ടികുറഞ്ഞ്‌ കുറെയൊന്നു വററിത്തുടങ്ങിയാല്‍ തന്നെ പതക്കഷ്ണ 
ങ്ങളുടെ ഇടയില്‍ക്കൂടി വെള്ളം കുറെയൊക്കെ പ്രത്യക്ഷ വിഷയമായിത്തീരും. 
അതുപോലെ സങ്കല്‍പ്പങ്ങള്‍ ഉപശമിച്ച്‌ ബുദ്ധി ഉള്ളിലൊതുങ്ങി ഏകാഗ്രപ്പെ 
ട്ടാല്‍ തന്നെ ബോധസ്വരൂപമായ വസ്തു തെളിയുന്നത്‌ കാണാറാകും. ബുദ്ധി 
പൂര്‍ണ്ണമായി ഉപശമിച്ചാലോ, സൂര്യതുല്യം ബോധവസ്തു ആത്മസ്വരൂപമായി 
തെളിഞ്ഞു വിളങ്ങും. സങ്കല്‍പ്പങ്ങളെ ഒഴിച്ചുമാററുന്ന പ്രക്രിയയും സങ്കല്‍പ്പ 
ങ്ങള്‍ ഉപശമിച്ച്‌ ബുദ്ധി ഏകാഗ്രപ്പെട്ടാല്‍ തെളിയുന്ന സത്യസ്വരുപവും അതിന്‌ 
ഉപരി ബുദ്ധിയും അസ്പന്ദമായി വസ്തുവില്‍ ഏകീഭവിക്കുന്ന പൂര്‍ണ്ണാനുഭ 
വവും ഗുരുദേവന്‍ അതിസമര്‍ത്ഥമായി രണ്ടാമത്തെ കൊച്ചു പദൃത്തില്‍ വിവ 
രിക്കുകയാണ്‌. സത്യാന്വേഷണ സാക്ഷാത്ക്കാരങ്ങളുടെ ഈ ക്രമം ഇത്ര 
സമഞ്ജസമായി സംഗ്രഹിച്ചു പ്രതിപാദിക്കുവാന്‍ കഴിഞ്ഞത്‌ ഗുരുദേവന്‍െറ 
അനുഭവത്തിന്‍െറ പൂര്‍ണ്ണതകൊണ്ടുതന്നെയാണെന്ന്‌ നിസ്സംശയം പറയാം. 
രണ്ടാം ശ്ലോകം നമുക്ക്‌ നേരിട്ട്‌ പരിശോധിക്കാം. 


2 ഒന്നൊന്നായെണ്ണിയെണ്ണിത്തൊ- 

ട്ടെണ്ണും പൊരുളൊടുങ്ങിയാല്‍, 

നിന്നിടും ദൃക്കുപോലുള്ളം 

നിന്നിലസ്പന്ദമാകണം. 

പൊരുള്‍-പദാര്‍ത്ഥം അഥവാ ദൃശ്യം; ദൃക്ക്‌ -കണ്ണ്‌ അഥവാ 
കാണുന്നയാള്‍; അസ്പന്ദമാകണം-ചലനം നിലച്ച്‌ ഏകീഭവിക്കണം. 

ഓരോന്നായി എണ്ണിയെണ്ണി തൊട്ട്‌ കണക്കാക്കാവുന്ന കാഴ്ചകള്‍ എല്ലാം 
മാറിയാല്‍ അവയുടെ കണ്ണായി അഥവാ കാഴ്ചക്കാരനായി നിന്ന പോലെ 
വസ്തു തെളിയും. ഒടുവില്‍ അല്ലയോ ഭഗവന്‍, അങ്ങനെ സര്‍വ്വസാക്ഷിയായി 
വിളങ്ങുന്ന അങ്ങയെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏകാഗ്ര ചിത്തവും ചലനം 
വെടിഞ്ഞ്‌ അങ്ങയില്‍ ഏകീഭവിക്കുമാറാകണം. ദൃശ്യങ്ങളെ എണ്ണിയെണ്ണി 
മാറ്റണം. 


പ്രപഞ്ചം ഒരു ബോധവസ്തുവിന്‍െറ അനുഭവമാണ്‌. ബോധം സ്വാനു 
ഭവത്തെ വിശകലനം ചെയ്യുകയാണെങ്കില്‍ അതിന്‌ രണ്ടുതരം അനുഭവങ്ങ 
ളുണ്ടെന്നു തെളിയും. ഉപേക്ഷിക്കാവുന്ന അനുഭവങ്ങളും ഉപേക്ഷിക്കാന്‍ 
വയ്യാത്ത അനുഭവവും. ബോധത്തിന്‌ ഉപേക്ഷിക്കാന്‍ കഴിയുന്ന അനുഭവങ്ങ 
ളെയാണ്‌ ശാസ്ത്രം ദൃശ്യങ്ങള്‍ എന്നു പറയുന്നത്‌. ബോധത്തിന്‌ ഉപേക്ഷി 
ക്കാന്‍ കഴിയാത്ത അനുഭവമാണ്‌ സ്വന്തം ഉണ്മയുടെ അനുഭവം. ഞാനുണ്ട്‌ 
എന്നനുഭവിക്കുവാന്‍ ബോധത്തിനു മാ്രമേ പററു. ജഡത്തിനൊന്നും 
അതിന്‍െറ ഉണ്മ അനുഭവിക്കാന്‍ കഴിയുകയില്ലല്ലോ. സ്വന്തം ഉണ്മ അനുഭവി 
ക്കാന്‍ കഴിയാത്ത വസ്തുവിന്‌ മററുള്ളവയുടെ ഉണ്മ പ്രശ്നവുമല്ല. അപ്പോള്‍ 


ദൈവദശകം 25 





പ്രപഞ്ചാനുഭവത്തിലെ പരമമായ സത്യം സ്വന്തം ഉണ്മ സ്വയം അനുഭവിക്കാന്‍ 
കഴിവുള്ള ഒരു വസ്തുവായിരിക്കുമെന്ന്‌ സിദ്ധം. ആ വസ്തു തനിക്ക്‌ ഉപേ 
ക്ഷിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാവുന്ന മററ്‌ നിരവധി അനുഭവങ്ങളെ 
തന്നോടു കൂട്ടിച്ചേര്‍ക്കുന്നതാണ്‌ പ്രപഞ്ചാനുഭവം. സ്വന്തം ഉണ്മ അനുഭവി 
ക്കാന്‍ കഴിവുള്ള വസ്തുവിനോട്‌ കൂടിച്ചേരുന്നതു കൊണ്ടാണ്‌ മററനുഭവ 
ങ്ങളും അനുഭവങ്ങളായി തീരുന്നത്‌. ഒരു ജഡത്തോട്‌ മറെറാരു ജഡം കൂടി 
ചേര്‍ന്നാല്‍ അനുഭവമൊന്നും ഉണ്ടാവുകയില്ലെന്ന്‌ തീര്‍ച്ചയല്ലേ? അപ്പോള്‍ 
സ്വയം ഉണ്മയെ അനുഭവിക്കാന്‍ കഴിവുള്ള ബോധത്തോടു കൂടി ചേരുമ്പോഴേ 
ജഡം അനുഭവമായിത്തീരു. ബോധം ഉപേക്ഷിച്ചാല്‍ പിന്നെ ജഡത്തിന്‍െറ 
സ്ഥിതി ശുദ്ധ ശൂന്യമാണ്‌. ജഡം കൈവിട്ടുപോയാല്‍ ബോധം സ്വാനുഭവ 
ത്തോടെ ശേഷിക്കുകയും ചെയ്യും. ഈ വസ്തുസ്വഭാവം വേര്‍തിരിയുന്ന 
തോടെ സത്യബോധം തെളിയുന്നതാണ്‌. അപ്പോള്‍ സ്വാനുഭവത്തോടു കൂടിയ 
ബോധവും അത്‌ തല്ക്കാലം തന്നോടു കൂട്ടിച്ചേര്‍ത്തിരിക്കുന്ന അനുഭവങ്ങളും 
ചേര്‍ന്നതാണ്‌ പ്രപഞ്ചം. കൂട്ടിച്ചേര്‍ത്തിരിക്കുന്ന അനുഭവങ്ങളെ ഉപേക്ഷിച്ചാല്‍ 
ബോധം മാത്രം ബാക്കിനില്‍ക്കും. ഇതാണ്‌ സത്യ സാക്ഷാത്കാരം ബോധ 
ത്തോട്‌ തല്ക്കാലാനുഭവങ്ങള്‍ കൂടിച്ചേരുന്നതാണ്‌ ബന്ധം, സംസാരം, പ്രപഞ്ചം 
എന്നൊക്കെ അറിയപ്പെടുന്നത്‌. ബോധത്തിന്‍െറ സ്ഥിരമായ അനുഭവം 
അഖണ്ഡമായ ഉണ്മയും ആനന്ദവുമാണ്‌. പക്ഷെ കൂട്ടിച്ചേര്‍ക്കപ്പെടുന്ന 
അനുഭവങ്ങള്‍ ഈ സ്ഥിരാനുഭവത്തെ മറച്ചുകൊണ്ടാണാവിര്‍ഭവിക്കുന്നത്‌. 
അപ്പോള്‍ സ്ഥിരാനുഭവം വീണ്ടെടുക്കാന്‍ തല്ക്കാലാനുഭവങ്ങളെ ഉപേ 
ക്ഷിക്കുകയല്ലാതെ വേറെ മാര്‍ഗമില്ല. ബോധം സ്വയം പ്രകാശിക്കുകയും 
തന്നോടു കൂട്ടിച്ചേര്‍ക്കപ്പെടുന്നവയെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. 
അതുകൊണ്ട്‌ ബോധത്തെ ശാസ്ത്രം എല്ലാറ്റിനെയും കാണുന്ന അഥവാ 
അറിയുന്ന കണ്ണെന്നും അതിനോട്‌ കൂട്ടിച്ചേര്‍ക്കപ്പെടുന്നവയെ കാഴ്ചകളെന്നും 
വിളിക്കുന്നു. ഈ അര്‍ഥങ്ങളില്‍തന്നെയാണ്‌ വേദാന്തശാസ്ത്രം യഥാക്രമം 
ദൃക്കെന്നും ദൃശ്യമെന്നുമുള്ള പദങ്ങള്‍ പ്രയോഗിച്ചിരിക്കുന്നത്‌. ദൃക്കാണ്‌ 
ചേതനന്‍ അഥവാ ആത്മാവ്‌. ദൃശ്യമാണ്‌ ജഡം. ഒരു നടനില്‍വേഷവിധാന 
ങ്ങള്‍ ചേര്‍ന്നിരിക്കുന്നതുപോലെ ചേതനനോട്‌ ചേര്‍ന്നിരിക്കുന്ന ദൃശ്യങ്ങളെ 
അഥവാ ജഡങ്ങളെ ഒന്നൊന്നായി തൊട്ടെണ്ണിമാററിയാലെ സത്യസ്വരുപം 
തെളിയു. 


ദൃശ്യത്തിന്‍റെ അഥവാ ജഡത്തിന്‍െറ വ്യാപ്തി 


എന്തൊക്കെയാണ്‌ ജഡം? അത്‌ ഏതററം വരെ വ്യാപിച്ചു നില്‍ക്കുന്നു. 
ഇക്കാര്യം വ്യക്തമായി അറിഞ്ഞാലല്ലേ ജഡദൃശ്യങ്ങളെ തൊട്ടെണ്ണി മാററാന്‍ 
പററു. ജഡദൃശ്യങ്ങളുടെ വ്യാപ്തിയറിയാന്‍ പ്രയാസമൊന്നുമില്ല. വസ്തു 
അഖണണ്‍്ഡബോധം മാത്രമാണെങ്കില്‍ ദൃശ്യാനുഭവം എവിടെ തുടങ്ങുന്നു എന്ന്‌ 
കണ്ടു പിടിച്ചാല്‍ മതി. അഖണ്ഡബോധവസ്തുവില്‍ മായയുളവാക്കുന്ന 
കാഴ്ചകളാണല്ലോ ജഡദൃശ്യങ്ങള്‍. മായയെക്കുറിച്ച്‌ നാം വിശദമായി ചര്‍ച്ച 
ചെയ്യും. അജ്ഞാനം അഥവാ ജാഡ്യം ഇതാണു മായയുടെ സ്വരൂപം. അപ്പോള്‍ 
ബോധവസ്തുവില്‍ മായയുണ്ടാക്കുന്ന ആദ്യത്തെ കാഴ്ച മുതല്‍ ഇങ്ങോട്ട്‌ 


26 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്മുര്ണധ്യാഖ്യാനം - ഭാഗം 7 


വേദാന്ത ശാസ്ത്രപ്രകാരം ജഡമാണ്‌. അഖണ്ഡബോധവസ്തുവായ ബ്രഹ്മ 
ത്തില്‍ അതിനെ മറയ്ക്കുന്ന ഒരാവരണം അഥവാ മറ ഉണ്ടാക്കിക്കൊണ്ടാണ്‌ 
മായ ആദ്യം പ്രകടമാകുന്നത്‌. ഈ മറയെയാണ്‌ ശാസ്ത്രം അവ്യക്തം എന്നു 
പേരിട്ടിരിക്കുന്നത്‌. അപ്പോള്‍ അവ്യക്തം മുതല്‍ ഇങ്ങോട്ട്‌ ജഡമാണ്‌. “അവ്യ 
ക്തപര്യന്തമിദം ഹ്യനാത്മ' - അവ്യക്തം വരെ ചേതനഭിന്നമായ ജഡമാണ്‌ 
എന്ന്‌ ആചാര്യസ്വാമികള്‍ വിവേക ചുഡ്ധാമണിയില്‍ വെളിപ്പെടുത്തിയിട്ടുണ്ട്‌. 
ഇനി അവ്യക്തത്തിന്‍െറ ജഡ പരിണാമം എതിലേ കടന്നുപോയിഎവിടെ 
യാണ്‌ ചെന്നവസാനിക്കുന്നത്‌? എല്ലാ പ്രപഞ്ചാനുഭവങ്ങളും വാസനാരൂപ 
ത്തില്‍ ലയിച്ചുകിടക്കുന്ന ഇടമാണ്‌ അവ്യക്തമറ. അവ്യക്തത്തില്‍ നിന്നും 
ആദ്യമായി ഉളവാകുന്ന ജഡദര്‍ശനമാണ്‌ മുഖ്യപ്രാണന്‍. ഇതിനെ മഹത്ത 
ത്വമെന്നും സത്ത്വബുദ്ധിയെന്നും മഹാനാത്മാവെന്നും ഹിരണ്യഗര്‍ഭനെന്നും 
പല പേരുകള്‍ ചൊല്ലി വിളിക്കാറുണ്ട്‌. വേദാന്ത ശാസ്ത്രത്തെ സംബന്ധിച്ചി 
ടത്തോളം പ്രാണന്‍ സൂക്ഷ്മജഡമാണ്‌. പ്രാണനില്‍ തുടര്‍ന്ന്‌ രൂപം കൊള്ളു 
ന്നവയാണ്‌ വ്യക്തിയില്‍ സ്ഫുരിക്കുന്ന ഞാന്‍ എന്ന ഭാവം. ഇതാണ്‌ അഹ 
അകാരം. അഹങ്കാരം സങ്കല്‍പവികല്‍പങ്ങളും വികാരങ്ങളും തന്നോടു കൂട്ടി 
ച്ചേര്‍ക്കുന്നതോടെ അന്തഃകരണം അഥവാ മനസ്സ്‌ രൂപം പ്രാപിക്കുന്നു. മന 
സ്സിന്‍െറ സങ്കല്‍പശക്തി കട്ടികൂടുന്നതോടെ ബാഹ്യദേഹം രൂപം കൊള്ളു 
ന്നു. സൂര്യന്‍, ചന്ദ്രന്‍, ഭൂമി എന്നിവ തുടങ്ങി പരമാണുവരെയുള്ള വലുതും 
ചെറുതുമായ എല്ലാ ജഡദേഹങ്ങളുടെയും ഉല്‍പത്തിക്രമം ഇതുതന്നെയാണ്‌. 
മായയുടെ ജഡപരിണാമം ജഡദേഹങ്ങളിലെത്തി അവസാനിക്കുകയാണ്‌. 
ഈ പരിണാമഘട്ടങ്ങള്‍ അനുലോമമായും പ്രതിലോമമായും എപ്പോഴും 
മാറിക്കൊണ്ടിരിക്കുന്നവയാണ്‌. മായയുടെ ഈ പരിണാമഘട്ടങ്ങളിലെല്ലാം 
അകവും പുറവും നിറഞ്ഞ്‌ ബോധവസ്തു വ്യാപിച്ചിരിക്കുന്നു. എന്നാല്‍ ഈ 
പരിണാമഘട്ടങ്ങളൊന്നും ബോധവസ്തുവിനെ മാററിമറിയ്ക്കുകയോ 
വികാരപ്പെടുത്തുകയോ ചെയ്യുന്നുമില്ല. തല്‍ക്കാലത്തേയ്ക്ക്‌ വസ്തുസ്വ 
രൂപത്തെ ഈ പരിണാമഘട്ടങ്ങള്‍ മറച്ചുകളയുന്നുവെന്നുമാത്രം. മായയുടെ 
ഏത്‌ പരിണാമഘട്ടവും താല്‍ക്കാലികമാണ്‌. അതായത്‌ ബോധവസ്തു 
വില്‍നിന്നും ഒഴിച്ചുമാററാവുന്നതാണെന്നര്‍ത്ഥം. അങ്ങനെ മായയുടെ എല്ലാ 
പരിണാമഘട്ടങ്ങളും ഒഴിച്ചുമാററിയാല്‍ ശുദ്ധബോധം അമൃതവസ്തുവായി 
ബാക്കി നില്‍ക്കും. മായയുടെ ഏതെങ്കിലും പരിണാമഘട്ടം ബാക്കിയുള്ളിട 
ത്തോളം ബന്ധവും ജനനമരണങ്ങളും സംസാരവും തുടരുന്നതാണ്‌. അപ്പോള്‍ 
ഒഴിച്ചുമാറേറണ്ട മായാദൃശ്യങ്ങളുടെ വ്യാപ്തി ബാഹ്യദേഹം മുതല്‍ അവ്യ 
ക്തദശവരെ വ്യാപിച്ചുനില്‍ക്കുന്നുവെന്ന്‌ ഓര്‍ക്കേണ്ടതാണ്‌. 


നേതി നേതി പ്രക്രിയ 


മായാദൃശ്യങ്ങളെ ഒഴിച്ചുമാററുക എന്നു പറഞ്ഞാലെന്താണര്‍ത്ഥം? ദൃ 
ശ്യങ്ങളെ ഓരോന്നായി നശിപ്പിക്കുകയെന്നാണോ അര്‍ത്ഥം? ദൃശ്യങ്ങളെ ഓ 
രോന്നായി നശിപ്പിക്കാനോ നില്‍ക്കുന്ന സ്ഥാനത്തു നിന്ന്‌ അവയെ എടു 
ത്തു മാററാനോ ആര്‍ക്ക്‌ കഴിയും? അപ്പോള്‍ പ്രപഞ്ചദൃശ്യങ്ങളെ എണ്ണിയെണ്ണി 


ദൈവദശകം 27 


മാററുകയെന്നു പറഞ്ഞാല്‍ എന്താണര്‍ത്ഥം? ദൃശ്യാനുഭവം വിശകലനം 
ചെയ്തു നോക്കിയാല്‍ അത്ഭുതകരമായ ഒരു പ്രപഞ്ച രഹസ്യം വെളിപ്പെട്ടു 
കിട്ടും. ഒരു ബാഹൃദൃശ്യത്തിന്‍െറ രൂപം ഉള്ളില്‍ ഏതോ ഒരു വസ്തുവില്‍ 
പതിഞ്ഞ്‌ മററുദൃശ്യരൂപങ്ങളില്‍ നിന്നും വേര്‍തിരിക്കാന്‍ അതിന്‌ ഒരു പേരും 
നല്‍കപ്പെടുമ്പോഴാണ്‌ പദാര്‍ത്ഥം അനുഭവപ്പെട്ടു, അറിയപ്പെട്ടു എന്നൊക്കെ 
പറയുന്നത്‌. സൂര്യന്‍െറ രൂപം ചേര്‍ത്തുച്ചരിക്കുമ്പോള്‍ സൂര്യന്‍ അറിയപ്പെട്ട 
തായി കരുതപ്പെടുന്നു. സൂര്യന്‍െറ രൂപം കടലാസില്‍ മുദ്ര കുത്തുമ്പോലെ 
ഇങ്ങനെ ഉള്ളില്‍ പതിയുന്നത്‌ ഏതു വസ്തുവിലാണ്‌? മനസ്സിലാണ്‌ പതി 
യുന്നത്എന്ന്‌ ചിലര്‍ തെററിദ്ധരിക്കാറുണ്ട്‌. പക്ഷെ ഇത്തരം അനേക ദൃശ്യരൂ 
പങ്ങളും അവയോടു ബന്ധപ്പെട്ട രാഗദ്വേഷചിന്തകളും കൂടിച്ചേരുന്നതാണ്‌ 
മനസ്സെന്ന്‌ ഈ ഉത്തരം പറയുന്ന കൂട്ടര്‍ മറന്നുപോകുന്നു. അപ്പോള്‍ ഇത്തരം 
അനേക ദൃശ്യരൂപങ്ങള്‍ പതിഞ്ഞുകിട്ടിയാലേ മനസ്സുണ്ടാവു. അതുകൊണ്ട്‌ 
ദൃശ്യരുപങ്ങള്‍ പതിയുന്നത്‌ മനസ്സിലാണെന്ന്‌ പറയുന്നത്‌ സൂക്ഷ്മദൃഷ്ട്യാ 
ശരിയല്ല. മനസ്സിലല്ലെങ്കില്‍ പിന്നെ എവിടെയാണ്‌? വാസ്തവത്തില്‍ ദൃശ്യ 
രുപങ്ങളെല്ലാം പതിഞ്ഞറിയപ്പെടുന്നത്‌. സ്ക്രീനില്‍ സിനിമാചിത്രങ്ങളെന്ന 
പോലെ ഉള്ളിലുള്ള ശുദ്ധബോധവസ്തുവിലാണ്‌. സിനിമാചിത്രങ്ങള്‍ മാറി 
മാറി വന്നുകൊണ്ടിരിക്കുമ്പോള്‍ സ്ക്രീന്‍ ഉണ്ടെന്നുപോലും തോന്നുന്നില്ല. 
ചിത്രങ്ങള്‍ പാടെ മാറിയാല്‍ ശുദ്ധസ്ക്രീന്‍ തെളിയും. അതുപോലെ പുറമെ 
നിന്നുള്ള പദാര്‍ത്ഥങ്ങളുടെ രൂപങ്ങളും നാമങ്ങളും മാറിമാറി വന്നുകൊണ്ടി 
രിക്കുന്നിടത്തോളം ബോധവസ്തുവിന്‍െറ സ്വരൂപം മങ്ങിപ്പോകുന്നു. ദൃശ്യ 
ങ്ങളുടെ നാമരൂപപ്രവാഹം നിലയ്ക്കുമെന്നു വന്നാല്‍ അപ്പോള്‍ കാണാം 
അവയെ പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്ന ബോധവസ്തു സുരൃതുല്യം തെളിയു 
ന്നത്‌. സൂര്യനെന്ന ദൃശ്യത്തിന്‍െറ നാമവും രൂപവും ഉള്ളില്‍ നിന്നു പുറം 
തള്ളിയാല്‍ അതോടെ സൂര്യന്‍ അനുഭവമണ്ഡലത്തില്‍ ഇല്ലാതായിത്തീരുന്നു. 
സൂര്യന്‍ മാത്രമല്ല സൂര്യനോട്‌ ബന്ധപ്പെട്ട്‌ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ രാഗ 
ദ്വേഷസങ്കല്‍പങ്ങളും അഭിലാഷങ്ങളും അതോടെ അനുഭവമണ്ഡലത്തില്‍ 
നിന്നും പുറംതള്ളപ്പെടും. ഇങ്ങനെ ഉള്ളിലേയ്ക്ക്‌ തിരിഞ്ഞ്‌ മനസ്സിനെ സൂ 
ക്ഷ്മമായി വിശകലനം ചെയ്ത്‌ ആ പ്രവാഹ പരമ്പരയില്‍ പൊന്തിപ്പൊന്തി 
വരുന്ന നാമരുപങ്ങളെ ഓരോന്നായി തൊട്ടെണ്ണി പുറം തള്ളണം. ഉള്ളില്‍ 
പൊന്തിവരുന്ന രൂപങ്ങളെയും അവയോടു ചേര്‍ന്നുണ്ടാകുന്ന എല്ലാ സങ്ക 
ല്‍പങ്ങളെയും വ്യക്തമായി വേര്‍തിരിച്ചുകൊണ്ട്‌ ഇതാത്മാവല്ല, ഇതാത്മാ 
വല്ല എന്നു പറഞ്ഞ്‌ ഒരു സത്യാന്വേഷി പുറം തള്ളുന്നു. ഇതാത്മാവല്ല 
ഇതാത്മാവല്ല എന്ന അര്‍ത്ഥത്തില്‍ ഉപനിഷത്‌ നേതി നേത? എന്നു പ്രയോ 
ഗിച്ചിരിക്കുന്നു. ബാഹ്യരുപങ്ങളും സങ്കല്‍പങ്ങളും ഇങ്ങനെ പുറം തള്ളപ്പെട്ടു 
കഴിയുമ്പോള്‍ തന്‍െറ തല്‍ക്കാല വ്യക്തിത്വത്തിന്‌ രൂപം നല്‍കിയിരിക്കുന്ന 
പദാര്‍ത്ഥങ്ങളെയും സത്യാന്വേഷിക്ക്‌ തൊട്ടെണ്ണി നിഷേധിക്കാന്‍ കഴിയും. 
ഞാന്‍ ദേഹമല്ല, ഞാന്‍ ഇന്ദ്രിയങ്ങളല്ല, ഞാന്‍ മനസ്സല്ല, ഞാന്‍ പ്രാണനല്ല 
എന്നിങ്ങനെ ഏകാഗ്ര ബുദ്ധികൊണ്ട്‌ അനിതൃഘടകങ്ങളെ തന്‍െറ വ്യക്തി 
ത്വത്തില്‍ നിന്ന്‌ മാററിനിറുത്തുന്നതും നേതി നേത? പ്രകിയ തന്നെയാണ്‌. 
ഇതുതന്നെയാണ്‌ സകങ്കല്‍പനിരോധമെന്നറിയപ്പെടുന്ന യോഗം. ഈ യോഗ 


28 ശ്രീനാരായണ ഗുരുദേവക്യതികശി സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


പരിശീലനമാണ്‌ ഗുരുദേവന്‍ പച്ചമലയാളത്തില്‍ “ഒന്നൊന്നായെണ്ണിയെണ്ണി 
തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാല്‍” എന്ന്‌ വിവരിച്ചിരിക്കുന്നത്‌. 


സവികല്‍പാനുഭവത്തിന്‍െറ പരമസീമ 


ചിത്തവൃത്തികളുടെ മുഴുവന്‍ അടിത്തറ നാമരൂപസങ്കല്‍പങ്ങളാണ്‌ നാമ 
രൂപസങ്കല്‍പ്പങ്ങളെ ഒന്നൊന്നായി നിരോധിക്കുന്നതാണ്‌ യോഗാഭ്യാസം. 
യോഗാഭ്യാസം ശക്തിപ്പെട്ട നാമരൂപങ്ങള്‍ ഓരോന്നായി ഒഴിഞ്ഞുമാറാന്‍ തു 
ടങ്ങുന്നതോടെ നാമരൂപദൃശ്യങ്ങളെയെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 
അഥവാ അറിഞ്ഞനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൃക്സ്ഥാനീയമായ ബോധവ 
സ്തു അല്‍പാല്‍പമായി മറമാറി തെളിയാന്‍ തുടങ്ങും. നാമരുപങ്ങളെല്ലാം 
മാറിയിട്ടില്ല. എങ്കിലും കുറേയൊക്കെ മാറി. ബാക്കിയുള്ള നാമരുപങ്ങളുടെ 
ഇടയില്‍കൂടി ബോധസ്വരുപമായ സത്യത്തെ ധ്യാനവേളയില്‍ ഇടയ്ക്കിടക്കു 
കാണാന്‍ കഴിയും. കിണറുവെട്ടുമ്പോള്‍ കുറെക്കഴിഞ്ഞു വെള്ളത്തിന്‍െറ ഈ 
ററനുഭവപ്പെടുന്നതുപോലെ. മണ്ണ്‌ മുഴുവന്‍ മാററിയിട്ടില്ല. എങ്കിലും മണ്ണിനടി 
യില്‍ കൂടി അവിടവിടെ വെള്ളം പുറത്തേയ്ക്ക്‌ ചാടുന്നതായി കാണാം. ഇ 
തുപോലെയാണ്‌ നാമരുപസങ്കല്‍പങ്ങള്‍ക്കിടയില്‍കൂടി അഭ്യാസം ശക്തിപ്പെ 
ടുന്ന ഒരുയോഗിക്ക്‌ ആരംഭഘട്ടത്തില്‍ ആത്മദര്‍ശനമുണ്ടാകുന്നത്‌. നാമരു 
പങ്ങളുടെ എണ്ണം കുറയുന്തോറും വികസിച്ചുവരുന്ന ഈ ആത്മാനുഭവദ 
ശക്കളയാണ്‌ ശാസ്ത്രം സവികല്‍പസമാധിഘട്ടങ്ങളായി കണക്കാക്കുന്നത്‌. 
ദൃശ്യങ്ങളോട്‌ കൂടിക്കലര്‍ന്നുകൊണ്ടുള്ള ആത്മ സാക്ഷാത്കാരദശകളാണി 
വ. ഇവിടെ അപ്പപ്പോള്‍ പ്രത്യക്ഷപ്പെടുന്ന നാമങ്ങളേയും രൂപങ്ങളെയും ഇ 
തല്ല ഇതല്ല എന്നു പറഞ്ഞ്‌ യോഗി പുറംതള്ളുകയാണ്‌. ഇതല്ല ഇതല്ല എന്നു 
പറഞ്ഞാല്‍ ഇതാത്മാവല്ല എന്നാണര്‍ത്ഥം. ഇങ്ങനെ പുറം തള്ളുന്ന അഭ്യാ 
സമാണ്‌ നേതി നേതി പ്രകിയ. അതു തന്നെയാണ്‌ ഒന്നൊന്നായെണ്ണിയെണ്ണി 
തൊട്ടെണ്ണും പൊരുളൊടുങ്ങല്‍. ഇങ്ങനെ തന്നില്‍നിന്നും ഭിന്നമായ നാമരു 
പങ്ങളെയൊക്കെ പുറം തള്ളിയാല്‍ പിന്നെ ബാക്കിയെന്തുകാണും. പുറം 
തള്ളിയ ഞാന്‍ ബാക്കി കാണും . വാസ്തവത്തില്‍ ഒരു യോഗിയുടെ അഹ 
ങ്കാരം തന്നെയാണ്‌ അന്തര്‍മുഖമായി ആത്മപരിശോധന നടത്തി തന്നില്‍ 
നിന്നും ഭിന്നമായ സകലതിനേയും പുറം തള്ളുന്നത്‌. അങ്ങനെ എല്ലാം പുറ 
ന്തള്ളിക്കഴിയുമ്പോള്‍ എല്ലാററിനേയും പുറന്തള്ളുന്ന അഹന്ത പ്രാണശരീരി 
യായി ബാക്കിനില്‍ക്കും. അഹന്തയുടെ ഈ പ്രാണസാക്ഷാത്കാരദശയില്‍ 
പ്രാണന്‍െറയും ഉറവിടമായ നിശ്വലബോധവസ്തുവിന്‍െറ സ്വരൂപവും സുവ്യ 
ക്തമായി അറിയാറായിത്തീരുന്നു. പ്രാണസ്വരൂപിയായി നില്‍ക്കുന്ന അഹന്ത 
യ്ക്ക്‌ താന്‍ തന്നെയും ആ സത്യസ്വരുപത്തില്‍ സമുദ്രത്തിലെ തിര പോലെ 
തല്‍ക്കാലം പൊന്തി നില്‍ക്കുന്ന ഒരു കാഴ്ചയാണെന്നും തെളിയുന്നു. ഇവിടെ 
തന്നെയും തന്നോടു ചേര്‍ന്നു നിന്ന സകലതിനേയും പ്രകാശിപ്പിച്ചുകൊണ്ട്‌ 
ദൃക്കുപോലെ അഥവാ എല്ലാററിന്‍െറയും കണ്ണുപോലെവിളങ്ങിനില്‍ക്കുന്ന 
ബോധസ്വരൂപമായ സത്യത്തെ അഹന്തയ്ക്ക്‌ വേര്‍തിരിച്ചുകാണാന്‍ കഴിയുന്നു. 
സവികല്‍പസമാധി പൂര്‍ണ്ണ വികാസം പ്രാപിച്ചുനില്‍ക്കുന്ന ദശയാണിത്‌. 


ദൈവദശകം 29 


ഇവിടെ രണ്ടനുഭവങ്ങളേയുള്ളു. ഒന്ന്‌ ഞാനും മറേറത്‌ ഞാന്‍ കാണുന്ന 
സത്യവും. ഈ ഞാനെന്ന അനുഭവം കൂടി സത്യസ്വരൂപത്തില്‍ അലിഞ്ഞു 
ചേര്‍ന്നാല്‍ പൂര്‍ണ്ണ സത്യസ്വരുപം മാത്രം ബാക്കി നില്‍ക്കുന്ന ഘട്ടം വരും. 
ഇതാണ്‌ നിര്‍വികല്‍പസമാധി. ഗുരുദേവന്‍ ഈ അനുഭവഘട്ടങ്ങളെയെല്ലാം 
ഗുളിക്രപായമായ വാക്കുകള്‍കൊണ്ട്‌ രണ്ടാംശ്ലോകത്തില്‍ വിവരിച്ചിരിക്കുന്നു. 
പ്രാണശരീരിയായ ഞാനും എനിക്കു വെളിച്ചം പകര്‍ന്നുകൊണ്ട്‌ എന്‍െറയും 
കണ്ണായി വിളങ്ങുന്ന സത്യവും മാത്രമവശേഷിക്കുന്ന സവികല്‍പാനുഭവ 
ത്തിന്‍െറ പരമസീമയെയാണു നിന്നിടും ദൃക്കുപോല്‍' എന്നു വിവരിച്ചിരിക്കു 
ന്നത്‌. സത്യം അതിനെ അന്വേഷിക്കുന്ന എന്‍െറ മുമ്പില്‍ എല്ലാററിനെയും 
പ്രകാശിപ്പിക്കുന്ന കണ്ണുപോലെ വിളങ്ങി നില്‍ക്കും. പ്രാണസ്വരുപിയായ ഞാന്‍ 
മാറിനിന്നതിനെ കാണും. പ്രാണനുമായി താദാത്മ്യം പ്രാപിച്ചുനില്‍ക്കുന്ന 
ഈ അഹന്തയെയാണ്‌ ശാസ്ത്ര ഗ്രന്ഥങ്ങള്‍ സത്വബുദ്ധി; മഹാനാത്മാ; 
ഹത്തത്ത്വം; മുഖ്യപ്രാണന്‍ എന്നൊക്കെ വിളിക്കുന്നത്‌ ഗുരുദേവന്‍ ആത്മോ 
പദേശശതകത്തില്‍ ഈ സത്ത്വ ബുദ്ധിയെ “കേവലത്തിന്‍മഹിമ്‌ എന്നാണ്‌ 
വിളിക്കുന്നത്‌. കേവലശബ്ദത്തിന്‌ അഹന്തയെന്നര്‍ത്ഥം. അഹന്തയ്ക്ക്‌ തന്‍െറ 
അനുഭവത്തെ വികസിപ്പിക്കാവുന്നതിന്‍െറ പരമകാഷ്ഠ എന്നാണ്‌ കേവല 
ത്തിൻ മഹിമ എന്നതിനര്‍ത്ഥം. അപ്പോള്‍ ഉള്ളില്‍ പൊന്തിവരുന്ന നാമരൂപ 
ങ്ങളെ ഒന്നൊന്നായി തൊട്ടെണ്ണിയകററുമെങ്കില്‍ ക്രമേണ കേവലത്തിന്‍ മഹിമ 
വന്നുചേരും. അവിടെ ഞാന്‍ എന്‍െറയും കണ്ണായി നില്‍ക്കുന്ന ദൈവത്തെ 
അഥവാ സത്യത്തെ സുവ്യക്തമായി ദര്‍ശിക്കും. ദൈവചിന്തയാണ്‌ എന്നെ 
ഈ ദൃശ്യപരമ്പരയെ അകററാന്‍ പ്രേരിപ്പിച്ച്‌ സംസാര സമുദ്രം കടത്തി 
ക്കൊണ്ടു വന്നത്‌. ആ ദൈവം തന്നെ ഒടുവില്‍ പ്രാപ്യമായ ലക്ഷ്യമായും 
മുന്‍പില്‍ നില്‍ക്കുന്നു. അങ്ങനെ ദൈവം സംസാരസമുദ്രത്തിലെ നാവികനും 
കരയുമാണെന്ന്‌ വന്നുകൂടുന്നു. 


നിര്‍വികല്‍പദശ 


അഖണണ്‍്ഡബോധധസ്വരുപമായ ദൈവത്തില്‍ മായ അവ്യക്തദശയുളവാ 
ക്കുന്നതോടെയാണ്‌ ജഡം ആരംഭിക്കുന്നത്‌. അവ്യക്തദശയില്‍ നിന്നും 
പ്രാണന്‍, പ്രാണനില്‍ നിന്നും വ്യക്തൃഹന്തകള്‍ ഇതാണ്‌ ക്രമം. ഇവയില്‍ 
സത്ത്വഗുണപ്രധാനമായ അവ്യക്ത ദശയും പ്രാണാവിര്‍ഭാവവും സത്യബോധം 
നഷ്ടപ്പെടാതെയുണ്ടാകുന്ന ജഡപരിണാമഘട്ടങ്ങളാണ്‌. അതുകൊണ്ടാണ്‌ 
പ്രാണസാക്ഷാത്കാരത്തിലെത്തി നില്‍ക്കുന്ന അഹന്തയ്ക്ക്‌ തന്‍െറ കണ്ണെ 
ന്നപോലെ വിളങ്ങി നില്‍ക്കുന്ന സത്യത്തെ കാണാന്‍ കഴിയുന്നുവെന്ന്‌ പറ 
ഞ്ഞത്‌. ഇനി വ്യക്തികളായി വേര്‍തിരിയുന്ന അഹന്തകള്‍ നാമരുപസങ്കല്‍ 
പ്പങ്ങള്‍ സ്വീകരിച്ച്‌ മനസ്സിന്‌ രൂപം കൊടുക്കുമ്പോഴാണ്‌ സത്യബോധം തീരെ 
മങ്ങിപ്പോകുന്നത്‌. മനസ്സ്‌ ബാഹ്യശരീരങ്ങളെ അനുഭവിക്കാന്‍ തുടങ്ങുന്നതോ 
ടെ ബാഹൃദൃശ്യങ്ങളാണ്‌ സത്യമെന്നുള്ള ശ്രമാനുഭവം പൂര്‍ണ്ണമാകുന്നു ഈ 
അനുഭവങ്ങളെ നേരെ പുറകിലോട്ട്‌ പുറകിലോട്ട്‌ അന്വേഷിച്ചുചെന്ന്‌ അവയുടെ 
ഉറവിടം കണ്ടെത്തുന്നതാണ്‌ സത്യസാക്ഷാത്കാരം. അപ്പോള്‍ പുറകിലുള്ള 


30 ശ്രീനാരായണ ഗൃുരുദേവക്യതികള്‍ സറ്ഥുരീണഷ്യാഷ്യാനം - ഭാഗം I 





അന്വേഷണത്തിന്‌ ആദ്യം ഒഴിച്ചു മാറേറണ്ടത്‌ ബാഹൃശരീരങ്ങളേയും മന 
സിനേയും ആണ്‌. അതിനായിട്ടാണ്‌ ഒന്നൊന്നായെണ്ണിയെണ്ണിത്തൊട്ടെണ്ണും 
പൊരുളൊടുക്കാന്‍ ഗുരുദേവന്‍ ആവശ്യപ്പെട്ടത്‌. അതു ചെയ്തുകഴിയുമ്പോ 
ഴാണ്‌ കേവലത്തിന്‍ മഹിമയും അതിന്‌ തെളിയുന്ന സത്യവും പ്രത്യക്ഷപ്പെ 
ടുന്നത്‌. ഈ കേവലത്തിന്‍ മഹിമതന്നെയാണിവിടെ സത്യം കാണുന്ന ഉള്ളം 
അഥവാ ഏകാഗ്രബുദ്ധി. ഇത്രയും കൊണ്ടും പൂര്‍ണ്ണസത്യസ്ഥിതി കൈവരു 
ന്നില്ല. രണ്ടിന്‍െറ തോന്നലുള്ളിടത്തോളം സത്യദര്‍ശനം പൂര്‍ണ്ണമാകുന്നില്ല. 
ഇനി പൂര്‍ണ്ണസത്യസ്ഥിതി കൈവരാന്‍ പ്രാണശരീരിയായ സ്പന്ദിച്ചു കൊണ്ടു 
നില്‍ക്കുന്ന കേവലത്തിന്‍ മഹിമയെയും അഥവാ ഉള്ളത്തെയും കൂടി സത്യ 
സ്വരൂപത്തില്‍ അലിയിച്ചു ചേര്‍ക്കണം. പ്രാണരുപിയായി സ്പന്ദിച്ചു കൊണ്ടി 
രിക്കുന്ന ഉള്ളത്തിന്‍െറ സ്പന്ദനത്തെക്കൂടി അവസാനിപ്പച്ചാല്‍ അതോടെ ആ 
ഉളളവും അഖണ്ഡബോധസമുദ്രവുമായി ഏകീഭവിച്ച്‌ ഘനീഭവിച്ച്‌ അദ്വൈത 
വസ്തുവായി മാറുന്നതാണ്‌. ഉള്ളത്തിന്‍െറ സ്പന്ദനം തീരെ നിലച്ചാല്‍ എ 
ല്ലാം ശൂന്യമായിപ്പോവില്ലേ എന്നാണ്‌ ചിലരുടെ സംശയം. ഉള്ളത്തിന്‍െറ സ്പ 
ന്ദനം വേണമെങ്കില്‍ നിലയ്ക്കാമെന്നവര്‍ സമ്മതിക്കുന്നു. ഉള്ളത്തിന്‍െറ സ്പ 
ന്ദനം തീരെ നിലച്ചാല്‍ ശേഷിക്കുന്നത്‌ ശുന്യതയായിരിക്കുമെങ്കില്‍ ശുന്യത 
യില്‍ നിന്നാണോ ഉള്ളം സ്പന്ദിച്ചുയര്‍ന്നത്‌? വെറും ശൂന്യതയില്‍ നിന്നും ഒ 
ന്നും സ്പന്ദിച്ചുയരാന്‍ പററില്ല. മരണവും ബോധക്ഷയവുമൊക്കെ ചിത്ത 
സ്പന്ദനത്തിന്‍െറ തന്നെ ചില പ്രത്യേക ഘട്ടങ്ങളാണ്‌. അതങ്ങനെ നില്‍ 
ക്കട്ടെ, ചിത്തസ്പന്ദനം ബോധപൂര്‍വ്വം നിരോധിക്കാന്‍ കഴിഞ്ഞാല്‍ ശുന്യത 
യല്ല നേരേമറിച്ച്‌ അഖണ്ഡവും അമൃതസ്സരുപവും രണ്ടിന്‍െറ തോന്നലില്ലാ 
ത്തതും ആയ നിലനില്‍പിന്‍െറ ഒരു നിശ്ചല സമുദ്രം തന്നെ തുറന്നുകിട്ടുമെ 
ന്നാണ്‌ ശ്രീനാരായണഗുരുദേവനെപ്പോലെയുള്ളവര്‍ കണ്ടുപിടിച്ചിട്ടുള്ളത്‌. 
ഉള്ളത്തെ സ്പന്ദിപ്പിച്ചു വച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട്‌ എത്ര വലിയ നഷ്ട 
മാണുണ്ടാകുന്നത്‌. ശോകമോഹങ്ങളിലും ജനനമരണങ്ങളിലുംപെട്ടുഴലാം. 
അതില്‍ കവിഞ്ഞെന്തു ലാഭമാണുള്ളത്‌. ഉള്ളത്തെ അസ്പന്ദമാക്കിയാല്‍ദൈ 
വത്തോടുചേര്‍ന്നുഅമൃതത്വം വരിക്കാം. ഉള്ളം അസ്പന്ദമായാല്‍ ഞാന്‍ 
ഇല്ലാതായിപ്പോവില്ലേയെന്നാണ്‌ വീണ്ടും ഒരു സംശയം. സമുദ്രത്തില്‍ 
പൊന്തിയ. കുമിള തിരിച്ചു സമുദ്രത്തില്‍ ലയിച്ചാല്‍ കുമിള ഇല്ലാതാവുക 
യോണോ? കുമിളയും സമുദ്രമായി മാറുകയല്ലേ ചെയ്യുന്നത്‌ ? അഖണ്ഡ 
ബോധത്തില്‍ മുളച്ചുവന്ന ഞാന്‍ തിരിച്ചതില്‍ ചേര്‍ന്നാല്‍ ഞാനും അതായി 
ത്തീരുകയാണ്‌ ചെയ്യുന്നത്‌. അഖണ്ഡബോധവുമായി ഏകീഭവിച്ച്‌ ഇക്കാര്യം 
അനുഭവിച്ചറിഞ്ഞയാളാണ്‌ ഗുരുദേവന്‍. തന്‍െറ ഈ അനുഭവം മധുരഗംഭീര 
മായി അദ്ദേഹം ആത്മോപദേശശതകത്തില്‍ വര്‍ണ്ണിച്ചിട്ടുമുണ്ട്‌. 


അന്യഭവിയാതറിവിലഖണണ്‍്ഡമാം ചിദ്- 
ഘനമിതു മയനഘനാമ്യതാബ്ധിയാകും. ആത്മോ. ശ. 97 


എന്നാണ്‌ തൊണ്ണുറേറഴാം പദ്യത്തില്‍ പ്രഖ്യാപിച്ചിരിക്കുന്ത്‌. അഹന്ത 
പാടേ അഖണ്ഡബോധത്തില്‍ അലിഞ്ഞു ചേര്‍ന്നുണ്ടാകുന്ന അനുഭവം അനു 


ദൈവദശകം 31 


ഭവിച്ചു തന്നെയറിയണം. അവിടുത്തെ നിലനില്‍പ്പ്‌ ശൂനൃതയല്ല കട്ടിപിടിച്ച 
ശുദ്ധബോധമാണ്‌. ഗുരുദേവന്‍ ഈ അനുഭവമണ്ഡലത്തെ മാനഘനാമ്യ 
താബ്ധി-നിശബ്ദമായി ഉറഞ്ഞു കിടക്കുന്ന അനശ്വരമായ ഒരാനന്ദസമുദ്രം 
എന്നാണ്‌ വിവരിച്ചിരിക്കുന്നത്‌. അപ്പോള്‍ ബോധപൂര്‍വ്വം അഹന്തയുള്‍ 
പ്പെടെയുള്ള ചിത്തത്തെ ഒരാള്‍ നിരോധിക്കുമ്പോഴാണ്‌ നിലനില്‍പ്പിന്‍െറ 
പൂര്‍ണ്ണത കൈവരുന്നത്‌. പൂര്‍ണ്ണമായ ഈ നിര്‍വികല്‍പാവസ്ഥയും ഞങ്ങ 
ള്‍ക്ക്‌ ലഭിക്കുമാറാകണേ എന്നു പ്രാര്‍ത്ഥിക്കാനാണ്‌ “ഉള്ളം നിന്നിലസ്പന്ദ 
മാകണം' എന്ന ഭാഗം കൊണ്ട്‌ ഗുരുദേവന്‍ നമ്മോടാവശ്യപ്പെടുന്നത്‌. നിര്‍വ്വി 
കല്‍പാവസ്ഥയിലെ സത്യസ്ഥിതി സുവ്യക്തം ബോധ്യപ്പെട്ടതുകൊണ്ട്‌ 
തന്നെയാണ്‌ അതില്‍ കുറഞ്ഞൊന്നും ചോദിച്ചു മടങ്ങരുതേയെന്നദ്ദേഹം 
സത്യജിജ്ഞാസുക്കളെ പ്രേരിപ്പിക്കുന്നത്‌. സവികല്‍പദശയുടെ പരമസീമ 
കടന്ന്‌ നിര്‍വികല്‍പദശയിലെത്തുകയാണ്‌ ലക്ഷ്യമെന്ന്‌ ആത്മോപദേശ 
ശതകത്തിലെ പതിമുന്നാം പദ്യത്തില്‍ “കേവലത്തിന്‍മഹിമയുമററ്‌ മഹസി 
ലാണിടേണം” എന്ന ഭാഗം കൊണ്ട്‌ ഗുരുദേവന്‍ സ്പഷടമാക്കിയിട്ടുണ്ട്‌. 
അപ്പോള്‍ ദൈവദശകത്തിലെ രണ്ടാമത്തെ കൊച്ചു ശ്ലോകത്തില്‍ സങ്കല്‍പ 
നിരോധനമെന്ന രാജയോഗ സാധനയും അതിന്‍െറ ഫലമായുണ്ടാകുന്ന 
സവികല്പ സമാധിദശയുടെ പൂര്‍ണ്ണവികാസവും അതും കടന്നുള്ള നിര്‍വ്വി 
കല്‍പമായ പൂര്‍ണ്ണസാക്ഷാത്കാരവുമാണ്‌ വേര്‍തിരിച്ച്‌ കാട്ടിയിരിക്കു 
ന്നതെന്നറിയേണ്ടതാണ്‌. 


എല്ലാം പരമകാരണത്തില്‍ നിന്നുള്ള ഉല്‍പന്നങ്ങളാണ്‌. 


മനുഷ്യജീവിതത്തിന്‌ ചില പ്രാഥമിക ആവശ്യങ്ങളുണ്ട്‌. ആഹാരം, 
വസ്ത്രം, കിടപ്പാടം മുതലായവ. അതുപോലെ തന്നെ സുഖഭോഗങ്ങള്‍ക്കായി 
കൂടുതല്‍ സാധന സാമഗ്രികള്‍ കണ്ടുപിടിക്കാനും നേടിവയ്ക്കാനും മനു 
ഷ്യന്‍ സദാ പാടുപെട്ട പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്‌. പ്രാഥമിക ആവ 
ശ്യങ്ങളും സുഖഭോഗസസാമഗ്രികളുമൊക്കെ നേടുമ്പോള്‍ എല്ലാം തന്‍െറ 
സാമര്‍ഥ്യം കൊണ്ട്‌ നേടുന്നുവെന്നാണവര്‍ അഹങ്കരിക്കുന്നത്‌. ഇവിടെ എല്ലാ 
സാധനസാമഗ്രികള്‍ക്കും വേണ്ട അസംസ്കൃത സാധനം എത്തിച്ചുകൊടു 
ക്കുകയും അവനില്‍ തന്നെ നിലയുറപ്പിച്ചുകൊണ്ട്‌ അവനെ കര്‍മ്മ സമര്‍ത്ഥ 
നാക്കിതീര്‍ക്കുകയും ചെയ്യുന്ന പരമകാരണമായ സത്യത്തെ മന്ദബുദ്ധിയായ 
മനുഷ്യന്‍ വിസ്മരിച്ച്‌ പോവുകയാണ്‌ ചെയ്യുന്നത്‌. മനുഷ്യനുണ്ടാക്കിയത 
ല്ലല്ലോ ഭൂമി. അങ്ങനെയാണെങ്കില്‍ ഭൂമിയില്‍ നിന്നും ആഹാരവും വസ്ത്രവും 
കിടപ്പാടവുമൊക്കെയുണ്ടാക്കി സുഖിക്കുന്ന മനുഷ്യന്‍ ഭൂമിക്ക്‌ കാരണമായി 
വര്‍ത്തിക്കുന്ന പരമസത്യത്തെ മറക്കുന്നത്‌ ഉചിതമായിരിക്കുമോ? അങ്ങനെ 
മറന്നാല്‍ അത്‌ സുഖസാമഗ്രികള്‍ നിര്‍മ്മിക്കുന്ന തൊഴിലാളിയെ അവയനുഭ 
വിച്ച്‌ സുഖിക്കുന്ന സമൂഹം വിസ്മരിക്കുന്നതപരാധമാകുന്നതുപോലെ ഒര 
പരാധം തന്നെയായിത്തീരില്ലേ. നിശ്ചയമായും അതൊരപരാധം തന്നെയാവും. 
അതിന്‍െറ ഫലം അനുഭവിക്കേണ്ടതായും വരും. അതു സംഭവിക്കാതിരിക്ക 
ണമെങ്കില്‍ പരമകാരണമായ സത്യത്തെ ഒരു നിമിഷം പോലുംമറക്കാതെ 


32 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്വ്ുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





വേണം ജീവിക്കാന്‍ നമുക്ക്‌ കിട്ടുന്ന എന്തും ആ ജഗദീശ്വരന്‍ തരുന്നതാണെ 
ന്നോര്‍മ്മവയ്ക്കണം. ദൈവദശകത്തിലെ മൂന്നാം പദ്യം കൊണ്ട്‌ ഗുരുദേവന്‍ 
ഇക്കാര്യമാണ്‌ നമ്മെ ഓര്‍മ്മിപ്പിക്കുന്നത്‌. 


3. അന്ന വസ്ത്രാദി മുട്ടാതെ 
തന്നു രക്ഷിച്ചു ഞങ്ങളെ 
ധന്യരാക്കുന്ന നീയൊന്നു 
തന്നെ ഞങ്ങള്‍ക്ക്‌ തമ്പുരാന്‍ 
അന്നവസ്ത്രാദി-ഭക്ഷണം, വസ്ത്രം മുതലായവ; ധന്യരാക്കുന്ന- 
സുഖികളാക്കുന്ന; തമ്പുരാന്‍- രക്ഷിതാവായ പ്രഭു. ആഹാരം വസ്ത്രം 
മുതലായവ മുടങ്ങാതെ തന്ന്‌ ഞങ്ങളെ അവിടുന്ന്‌ രക്ഷിക്കുന്നു. അങ്ങനെ 
ഞങ്ങളെ സുഖികളാക്കി തീര്‍ക്കുന്ന അങ്ങൊരാള്‍ തന്നെയാണ്‌ ഞങ്ങളുടെ 
രക്ഷിതാവായ പ്രഭു. 


അന്നം ഈശ്വരന്‍ തരുന്നതാണ്‌. 


അന്നവും വസ്ത്രവും മററും ഈശ്വരനാണോ തരുന്നത്‌ എന്ന്‌ പലരും 
ചോദിക്കാറുണ്ട്‌. ശ്രീനാരായണഗുരു ഇങ്ങനെയൊരു ശ്ലോകം എഴുതിയല്ലോ 
യെന്ന്‌ തന്നെ കുണ്ഠിതപ്പെടുന്നവരെ കാണ്‍മാനുണ്ട്‌. പക്ഷേ ഇവരുടെ യു 
ക്തിവാദങ്ങളൊക്കെ ഒന്നോ രണ്ടോ അടി മുന്നോട്ട്‌ വച്ചാല്‍ പിന്നെ വഴിയറി 
യാതെ ഇരുട്ടില്‍ കിടന്നുള്ള ജല്‍പനങ്ങളാണെന്ന്‌ അല്‍പം ചിന്തിക്കുന്നവര്‍ 
ക്കറിയാം. ഭക്ഷണസാധനങ്ങള്‍ മനുഷ്യനല്ലേ ഭൂമിയില്‍ കൃഷിചെയ്തുണ്ടാ 
ക്കുന്നത്‌ എന്ന വാദത്തോടെ അവരുടെ യുക്തി അവസാനിക്കുന്നു. അതിന 
പ്പുറം കാണാന്‍ അവര്‍ക്ക്‌ കണ്ണില്ല. വാസ്തവത്തില്‍ ഭക്ഷണസാധനങ്ങള്‍ 
ഉത്പാദിപ്പിക്കുന്നതില്‍ മനുഷ്യന്‍െറ പങ്ക അതി നിസാരമാണ്‌. ചെടികളെ 
കിളിര്‍പ്പിക്കാനുള്ള ഭൂമിയുടെ ശക്തി, സൂര്യന്‍െറ ചൂടും വെളിച്ചവും പ്രാണ 
വായു, മഴ സര്‍വ്വോപരി ആ ചെടിയുടെ ആത്മത്യാഗം ഇതൊന്നും കാണാ 
നുള്ള കണ്ണ്‌ മനുഷ്യനില്ലെന്നോ. ആ ശക്തികളെ മുഴുവന്‍ കൂട്ടിയിണക്കിയി 
രിക്കുന്നത്‌ മനുഷ്യനല്ലെന്ന്‌ തീര്‍ച്ചയല്ലേ. മനുഷ്യനു തന്നെ ബുദ്ധിസാമര്‍ 
ത്ഥ്യത്തോടെ കര്‍മ്മംചെയ്തു ഫലിപ്പിക്കാനുള്ള കഴിവെവിടെനിന്നു കിട്ടുന്നു? 
അഖണ്ഡബോധസ്വരൂപമായ ജഗദിശ്വരനെ കണ്ടിട്ടുള്ള ഗുരുദേവനെപ്പോലു 
ള്ളവര്‍ക്ക്‌ ഈ ചോദ്യത്തിനുത്തരം നല്‍കാന്‍ ഒരു പ്രയാസവുമില്ല. പരമകാ 
രണമായ ബോധവസ്തുവിന്‍െറ സഹകരണം കൂടാതെ ശക്തിയുടെ ഒരു സ്പ 
ന്ദനം പോലും ഈ ലോകത്ത്‌ സാധ്യമല്ല. അതുകൊണ്ട്‌ താനാണെല്ലാം ചെ 
യ്യുന്നതെന്ന മനുഷ്യന്‍െറ വ്യാമോഹം അവന്‍െറ അജ്ഞതയുടെ ഫലമാണ്‌. 
സര്‍വ്വാശ്രയമായ സത്യത്തെ കണ്ടെത്തിയിട്ടുള്ള ഉപനിഷത്തുകള്‍ ദൈവം 
ഇവിടെ ഏഴുതരം ഭക്ഷണ പദാര്‍ത്ഥങ്ങള്‍ സൃഷ്ടിച്ചിട്ടുള്ളതായി വിവരിക്കുന്നു. 
ബ്യഹദാരണ്യ കോചനിഷത്തിലെ സപ്താന്നര്രാഹ്മണഭാഗത്തിലാണിത്‌ 
കാണുന്നത്‌. പലതരം ധാന്യങ്ങള്‍, ദശപൂര്‍ണമാസങ്ങള്‍, പാല്‌, മനസ്‌, വാക്ക്‌, 
പ്രാണന്‍ ഇവയാണ്‌ ഏഴുതരം അന്നങ്ങള്‍. അന്നമെന്ന പദത്തിന്‌ ഭക്ഷിക്ക 


ദൈവദശകം 33 





പ്പെടുന്നത്‌ എന്നാണര്‍ത്ഥം. ദര്‍ശപൂര്‍ണ മാസങ്ങള്‍ എന്നു പറയുന്നത്‌ രണ്ടു 
യാഗങ്ങളാണ്‌. അങ്ങനെയാണ്‌ ഏഴ്‌ എന്ന സംഖ്യ പൂര്‍ണമാകുന്നത്‌. ഇവ 
യില്‍ ധാന്യങ്ങള്‍ മനുഷ്യരുടെയും ദര്‍ശപൂര്‍ണ മാസങ്ങള്‍ ദേവന്‍മാരുടെയും 
പാല്‌ മൃഗങ്ങളുടെയും വാങ്മനപ്രാണങ്ങള്‍ ജീവന്‍െറയും അന്നങ്ങളായി വേര്‍ 
തിരിക്കപ്പെടുകയും ചെയ്തു. നിരന്തര പരിണാമിയായ ജഡ്രപപഞ്ചത്തില്‍ 
ഭക്ഷണ സാധനങ്ങളെക്കുറിച്ചുള്ള ധാരണയ്ക്ക്‌ സ്ഥിരതയുണ്ടാവുക വയ്യല്ലോ 

അമ്മമാരുടെയും മൃഗങ്ങളുടെയും രക്തത്തെ പാലാക്കി മാററുന്ന ആ ഇന്ദ്ര 
ജാലം ഒന്നു മതി അതിന്‍െറ പിന്നില്‍ പ്രവര്‍ത്തിക്കുന്ന ബോധസ്വരുപനായ 
ഈശ്വരനെ ചിന്തിച്ചറിയാന്‍. ഞാനാണിതൊക്കെ ചെയ്യുന്നതെന്നഹങ്കരിക്കു 
ന്ന മനുഷ്യന്‍ ഞാനാരാണെന്ന്‌ ചിന്തിച്ചറിയാന്‍ ശ്രമിക്കാത്തതാണല്‍ഭുതം. 
ഏതായാലും അതു ചിന്തിച്ചറിഞ്ഞ ഗുരുദേവന്‍ ഏതു തരത്തിലുള്ള അന്നമാ 
യാലും അത്‌ ജഗദീശ്വരന്‍ കനിഞ്ഞു തന്നരുളുന്നതാണ്‌ എന്ന കാര്യത്തില്‍ 
സംശയമേയില്ല. 


വസ്ത്രവും ഈശ്വരന്‍ തരുന്നതാണ്‌ 


ഭക്ഷണത്തിന്‍െറ കാര്യമിരിക്കട്ടെ. വസ്ത്രവും ഈശ്വരന്‍ തരുന്നതാ 
ണോ, പരുത്തിച്ചെടിയില്‍ നിന്നുകിട്ടുന്ന പഞ്ഞിയെ നൂലാക്കി മാററി മനു 
ഷ്യന്‍ നെയ്തെടുക്കുന്നതല്ലേ വസ്ത്രം. ഇതിനും ഈശ്വരനെ ആശ്രയിക്കണ 
മോ, പഞ്ഞി നൂലാക്കി നെയ്യുന്നതു തന്നെയാണ്‌ വസ്ത്രം. പക്ഷേ പഞ്ഞിയു 
ണ്ടെങ്കിലല്ലേ നുലാവു. പഞ്ഞിയുണ്ടാവാന്‍ പരുത്തിച്ചെടി വേണം. പരുത്തി 
ച്ചെടിയുണ്ടാവാന്‍ ഭൂമി വേണം. ഇനി ഭൂമിയെ ഉണ്ടാക്കി നിര്‍ത്തിയിരിക്കുന്ന 
താരാണെന്നറിഞ്ഞാലേ വസ്ത്രം ആരു തരുന്നു എന്നു പറയാന്‍ പററു. ഇ 
തൊക്കെ അറിഞ്ഞിട്ട്‌ വേണോ മുണ്ടുടുക്കാന്‍ ?ഇതിന്‍െറയൊക്കെ പരമരഹ 
സ്യം വ്യക്തമായി കണ്ടുപിടിച്ചിട്ടുള്ള സ്ഥിതിക്ക്‌ അതൊന്നറിയുന്നതുകൊ 
ണ്ടെന്താണ്‌ ദോഷം. ഇതറിഞ്ഞു കൊണ്ട്‌ ഭക്ഷണം കഴിക്കുകയും മുണ്ടുടു 
ക്കുകയും ചെയ്താല്‍ വിനയം, കാരുണ്യം, സമസൃഷ്ടി സ്നേഹം എന്നിവ വ 
ളര്‍ന്ന്‌ ഉള്ളില്‍ സത്യം കണ്ടെത്താന്‍ കഴിയും. അല്ലെങ്കില്‍ ഞാനാണിതിന്‍െറ 
യൊക്കെ ഉടമസ്ഥനെന്ന്‌ ഭ്രമിച്ച്‌ രാഗദ്വേഷങ്ങളിലും മദമോഹങ്ങളിലും പെ 
ട്ടെഴുലേണ്ടിവരും. പരമകാരണാന്വേഷണത്തില്‍ കൂടി വസ്ത്രം യഥാര്‍ത്ഥ 
ത്തില്‍ ആരുടെ വകയാണെന്ന്‌ ഗുരുദേവന്‍ തന്നെ അദ്വൈത ദീപികയില്‍ 
സ്പഷ്ടമായി തെളിയിച്ചിട്ടുണ്ട്‌. നോക്കുക. 


വാസസ്തുതന്തുവിതു പഞ്ഞിയിതാദിമുല- 
ഭുതപ്രഘാതമിതുമോര്‍ക്കുകിലി/പകാരം 

ബ്വചോഗധത്തില്‍ നിന്നു വിലസ്ധുന്നുമരുസ്ഥലത്തു 

പാഥസ്ത്റപോലെ പരമാവധിബോധമദ്രത. അഭെദ്വ.ദ7. 3 


മുണ്ട്‌ നൂലാണ്‌: നൂലോ പഞ്ഞി. പഞ്ഞി തരുന്ന പരുത്തിച്ചെടി പഞ്ചഭു 
തങ്ങള്‍ ചേര്‍ന്നുണ്ടായതാണ്‌. പഞ്ചഭൂതങ്ങളോ ? ചിന്തിക്കുന്ന ഒരാള്‍ക്ക്‌ കേ 
വലം ബോധവസ്തുവില്‍ മരുഭൂമിയില്‍ വെള്ളം പോലെ കാണപ്പെടുന്ന ഒരു 
കാഴ്ചയാണെന്ന്‌ തെളിയും. വാസ്തവത്തില്‍ എല്ലാററിനും ആശ്രയമായി നില്‍ 


74-2003 3 


34 (ശ്രീനാരായണ ഗുരുദേവക്യതികശി സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


ക്കുന്ന ഈശ്വരന്‍ ബോധവസ്തുവാണ്‌. അതില്ലെങ്കില്‍ മറെറാന്നുമില്ല. മറെറാ 
ന്നുമില്ലെങ്കിലും അത്‌ ബാക്കി നില്‍ക്കുകയും ചെയ്യും. അത്ഭുതകരമായ ഈ 
സത്യം കണ്ടറിഞ്ഞ ഗുരുദേവനെപ്പോലെയുള്ളവര്‍ക്ക്‌ ഞാനുണ്ടാക്കിയതാ 
ണെന്ന്‌ ഒന്നിനേയുംകുറിച്ച്‌ അഭിമാനിക്കുക സാദ്ധ്യമല്ല. താനുള്‍പ്പെടെ സര്‍ 
വൃവും ആ ജഗദീശ്വന്‍െറ പ്രകടരുപങ്ങള്‍ മാത്രമാണെന്നദ്ദേഹത്തിന്‌ വ്യക്ത 
മായറിയാം. ഭക്ഷണം, വസ്ത്രം തുടങ്ങിയവയില്‍പ്പോലും തന്‍േറതാണെന്നു 
ള്ള മമത വെടിയാനാണ്‌ ഗുരുദേവന്‍ ആവശ്യപ്പെടുന്നത്‌. ആ മമതയാണ്‌ 
ആവശ്യത്തിലധികം സമ്പത്ത്‌ കൂട്ടിവയ്ക്കാന്‍ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്‌. 
അധികാര മോഹവും സമ്പത്തിന്‍റെ സമതുലിതമല്ലാത്ത വിതരണവുമാണി 
ന്നു കാണുന്ന കോലാഹലങ്ങള്‍ക്കൊക്കെ കാരണം. സത്യബോധമില്ലായ്മ 
യാണ്‌ ഈ സ്ഥിതി വിശേഷം ഉളവാക്കിയിരിക്കുന്നത്‌. ഭൂമി വെട്ടിപ്പിടിക്കാന്‍ 
അധികാരമോഹികള്‍ സഹജീവികളെ കൊന്നൊടുക്കുമ്പോള്‍ ഭൂമി ചിരിക്കു 
മെന്നാണ്‌ ഭാഗവതത്തില്‍ ഭഗവാന്‍ ഉദ്ധവരോടു പറയുന്നത്‌. വെട്ടിപ്പിടിച്ചവ 
രെയാരെയും ഇന്ന്‌ കാണ്‍മാനില്ല. എന്നിട്ടും ഈ പ്രകിയ ഇന്നും തുടരുന്നു. 
സത്യബോധമില്ലായ്മയാണ്‌ മനുഷ്യജീവിതത്തെ താറുമാറാക്കുന്നത്‌. ഇവി 
ടെ ഒന്നും സ്വന്തമാക്കി വച്ചു കൊണ്ടിരിക്കാന്‍ അല്‍പായുസ്സായ മനുഷ്യന്‍ 
സാദ്ധ്യമേയല്ല. ഇക്കാര്യം ധരിച്ച്‌ സമഭാവനയോടെ അനുനിമിഷം ഈശ്വര 
ബോധം വളര്‍ത്തി ഒരുവന്‍ ജീവിതകര്‍മ്മമനുഷ്ഠിക്കേണ്ടതാണ്‌. അങ്ങനെ 
യായാല്‍ ഇതു പരിശീലിക്കുന്ന വ്യക്തിക്കെങ്കിലും ശാന്തിയും സമാധാനവും 
അനുഭവിച്ച്‌ കൃതാര്‍ത്ഥനാകാം. അങ്ങനെയുള്ളയാളിന്‍െറ ശാന്തിയും സമാ 
ധാനവും സമൂഹത്തെയും കുറെയെങ്കിലും മെച്ചപ്പെടുത്തിയെന്ന്‌ വരും. ഗുരു 
ദേവന്‍െറ ജീവിതം തന്നെ ഇതിന്‌ തെളിവാണല്ലോ. ആഹാരം, വസ്ത്രം മുത 
ലായ ജീവിതത്തിലെ പ്രാഥമികാവശ്യങ്ങള്‍ നിറവേററുമ്പോള്‍ പോലും 
ലേശവും അഹങ്കരിക്കാതെ ഈശ്വരസ്മരണ ഉറപ്പിക്കണമെന്നാണ്‌ മൂന്നാം 
പദ്യം കൊണ്ട്‌ നമ്മോടാവശ്യപ്പെടുന്നത്‌. ആഹാരം കഴിക്കാനിരിക്കുമ്പോള്‍ 
ജഗദീശ്വരനെ ഓര്‍മ്മിക്കണം. വസ്ത്രം ധരിക്കുമ്പോഴും വീട്ടില്‍ വിശ്രമിക്കു 
മ്പോഴും ഈശ്വരനെ ഓര്‍മ്മിക്കണം. ഈശ്വര സ്മരണ നിരന്തരമായി നില 
നിര്‍ത്തുന്നതാണ്‌ ഭക്തി. ഈ ഭക്തി നേടിക്കഴിഞ്ഞാല്‍ സകല കര്‍മ്മവും ഈ 
ശ്വരാരാധനയായി മാറും. “സര്‍വ്വേഷു കാലേഷു മാമനുസ്മരയുദ്ധ്യച - 
എപ്പോഴും എന്നെ ഓര്‍മ്മിച്ചുകൊണ്ട്‌ കര്‍മ്മം ചെയ്യു” എന്ന ഭഗവദ്വചനം 
പ്രയാസം കൂടാതെ നടപ്പാക്കാനുള്ള ഒരുപായം ഭക്തന്മാര്‍ക്ക്‌ കാട്ടികൊടു 
ക്കുകയാണ്‌ സത്യനിഷ്ഠനായ ഗുരുദേവന്‍ അന്നവസ്ത്രാദി മുട്ടാതെ തന്ന്‌ 
എന്നുതുടങ്ങുന്ന ഈ പ്രാര്‍ത്ഥന പദ്യത്തില്‍. 


ഈശ്വരനെ വിട്ടുനില്‍ക്കാന്‍ ഒന്നിനും കഴിയില്ല 


്രപഞ്ചഘടകങ്ങളെല്ലാം പരസ്പരം കെട്ടുപെട്ടു നില്‍ക്കുകയാണ്‌. 
ഒന്നും ഇവിടെ സ്വതന്ത്രമല്ല. ഓരോന്നിന്‍െറയും നിലനില്‍പുതന്നെ മററു 
പലതിന്‍െറയും നിലനില്‍പിനെ ആശ്രയിച്ചാണിരിക്കുന്നത്‌. സ്വയം സ്വതന്ത്ര 
നെന്നഭിമാനിക്കുന്ന അജ്ഞനായ മനുഷ്യന്‍െറയും കഥയിതുതന്നെ. പ്രപഞ്ച 


ദൈവദശകം 35 


ശക്തികളുമായി ഒരിക്കലും വേര്‍പെടാന്‍ കഴിയാത്തവിധം ബന്ധിതനാണ്‌ 
മനുഷ്യന്‍. പഞ്ചഭൂതനിര്‍മ്മിതമാണല്ലോ പ്രപഞ്ചം. പഞ്ചഭൂതങ്ങളില്‍ ഒന്നിനു 
പോലും ആ സമൂഹത്തില്‍നിന്നും വേര്‍പെട്ടു നില്‍ക്കാന്‍ സാദ്ധ്യമല്ല. ആകാശ 
ത്തില്‍നിന്നും വേര്‍പെടാന്‍ വായുവിനോ വായുവില്‍ നിന്ന്‌ വേര്‍പെടാന്‍ 
തേജസിനോ കഴിയുമോ? ജലത്തിനുള്ളില്‍ തേജസ്സൊളിഞ്ഞിരിക്കുന്നു എന്ന 
കാര്യം ഇന്ന്‌ സര്‍വ്വ സമ്മതമാണ്‌. ജലവും ഭൂമിയും ഒരിക്കലും വേര്‍പെടുന്നില്ല. 
വായു തുടങ്ങിയ പദാര്‍ത്ഥങ്ങള്‍ ഉള്ളതുകൊണ്ടാണ്‌ ആകാശം ഉണ്ടെന്ന്‌ 
തോന്നാനിടവരുന്നത്‌. ചുരുക്കത്തില്‍ ആകാശത്തിനുപോലും മററു ഭുതഘട 
കങ്ങളില്‍ നിന്നും വിട്ട്‌ നില്‍ക്കുക വയ്യ. പഞ്ചഭുതങ്ങളുടെ നിലനില്‍പ്പുതന്നെ 
ഇങ്ങനെ പരസ്പര ബദ്ധമാണെങ്കില്‍ പഞ്ചഭൂതനിര്‍മ്മിതങ്ങളായ മനുഷ്യ 
നുള്‍പ്പെടെയുള്ള മററു ഭൂതവര്‍ഗ്ഗങ്ങളുടെ കഥ പറയാനുമില്ലല്ലോ. പഞ്ചഭൂത 
നിര്‍മിതങ്ങളായ ശരീരങ്ങള്‍ക്കൊന്നിനും ഒരു നിമിഷംപോലും ആ ഭൂതസമൂഹ 
ത്തില്‍ നിന്നും വിട്ടുനില്‍ക്കാന്‍ പററുന്നതല്ല. ചുരുക്കത്തില്‍ സകല പ്രാണി 
ശരീരങ്ങളും പഞ്ചഭൂത മഹാസമുദ്രത്തിലെ കുമിളകള്‍ മാത്രമാണെന്ന്‌ 
അല്‍പം ചിന്തിക്കാന്‍ കഴിവുള്ള ആര്‍ക്കും ബോദ്ധ്യപ്പെടും. ഇക്കാര്യം ധരിച്ചു 
കൊണ്ടാണ്‌ ഗുരുദേവന്‍ കീലാല വായ്വനല കോലാഹലം ഭുവനം എന്ന്‌ 
ജന?നവരത്നമഞ്ങജര?യില്‍ വിവരിച്ചിട്ടുള്ളത്‌. ഈ ലോകത്തില്‍ ഒന്നിനും 
സ്വാതന്ത്ര്യമില്ലെന്നും എല്ലാം ഏതോ ഒന്നില്‍ കോര്‍ത്തിണക്കപ്പെട്ട്‌ പരസ്പര 
ബദ്ധമായി വര്‍ത്തിക്കുന്നവയാണെന്നും ചിന്തിച്ചറിയാന്‍ കഴിയുന്നതാണ്‌ 
സത്യദര്‍ശനത്തിന്‍െറ ആദ്യത്തെ പടി. ഗീതയില്‍ കാണുന്ന വിശ്വരൂപ വിവര 
ണവും പുരാണങ്ങളില്‍ കാണുന്ന വിരാട്രൂപ വര്‍ണ്ണനങ്ങളും ഈ തത്വത്തെ 
വെളിപ്പെടുത്തുന്നവയാണ്‌. എല്ലാം ഒരു ദൈവത്തെ ആശ്രയിച്ച്‌ നിലനിന്നു 
പോരുന്നവയാണെന്ന്‌ വെളിപ്പെടുത്തിയിട്ട്‌ ഞങ്ങള്‍ക്കീതത്ത്വംവെളിപ്പെട്ട്‌ 
കിട്ടണേ എന്ന്‌ പ്രാര്‍ത്ഥിക്കാനാണ്‌ ഗുരുദേവന്‍ നാലാം പദ്യത്തില്‍ സത്യാ 
ന്വേഷികളോടാവശ്യപ്പെടുന്നത്‌. പ്രപഞ്ചത്തിനാശ്രയമായ ദൈവത്തെ ഒരു 
സമുദ്രത്തോട്‌ താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ്‌ ഗുരുദേവന്‍ ഇത്‌ നിര്‍വ്വഹി 
ച്ചിരിക്കുന്നത്‌. 


4. ആഴിയും തിരയും കാററും 

ആഴവും പോലെ ഞങ്ങളും 

മായയും നിന്‍മഹിമയും 

നീയുമെന്നുള്ളിലാകണം 

ആഴി - സമുദ്രം; മായ - ദൈവശക്തി; നിന്മഹിമ - നിന്‍െറ ഭഗവാന്‍െറ 
മഹ്രദദുപം; എന്ന്‌ - എന്ന കാര്യം; ഉള്ളിലാക്കണം - അറിയാന്‍ കഴിയണം. 

കടല്‍, അതിലെ തിര, അതിലെ കാററ്‌, അതിന്‍െറ ആഴം, ഇവ ഒരിക്കലും 
വേര്‍പെടാതെ ഒരുമിച്ച്‌ വര്‍ത്തിക്കുന്നു. അതുപോലെ ഞങ്ങളുള്‍പ്പെട്ട 
ജീവജാലങ്ങളും ദൈവശക്തിയായ മായയും, ദൈവത്തിന്‍െറ മഹദ്രുപമായ 
മുഖ്യപ്രാണനും, ദൈവവും ഒരിക്കലും പിരിയാതെ ഒത്തുചേര്‍ന്ന്‌ കഴിഞ്ഞു 
പോരുന്നു എന്ന്‌ ഞങ്ങള്‍ക്ക്‌ വ്യക്തമായി ധരിക്കാന്‍ കഴിവുണ്ടാകണം. 


36 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





ആഴിയാണ്‌ ദൈവം 


ദൈവത്തെ കടലിനോടും കടലുമായി ബന്ധപ്പെട്ട കാഴ്ച്ചകളെ പ്രപഞ്ച 
ഘടകങ്ങളോടും താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള വിവരണം വേദാന്ത 
ശാസ്ത്രത്തില്‍ പ്രസിദ്ധമാണ്‌. ഗുരുദേവന്‍ തന്നെ ആത്മോപദേശതകത്തില്‍ 
പലയിടത്തും ഈ സാദൃശ്യം പ്രതിപാദിച്ചിട്ടുണ്ട്‌. സാദൃശ്യം സുപ്രസിദ്ധ 
മായതുകൊണ്ടായിരിക്കാം ശ്ലോകത്തില്‍ രണ്ടിന്‍െറയും അവയവങ്ങള്‍ക്കുള്ള 
ഉപമാനോപമേയവര്‍ണ്ണനയില്‍ യഥാക്രമ വിവരണം വേണ്ടെന്നുവച്ചത്‌. 
ഉപമാനഭാഗത്ത്‌ “ആഴി” ആദ്യം പറഞ്ഞെങ്കിലും ഉപമേയഭാഗത്ത്‌ ആഴിയുടെ 
ഉപമേയമായ ദൈവത്തെ “നീ” എന്ന പദംകൊണ്ട്‌ ഒടുവിലാണ്‌ നിര്‍ദേശി 
ചിരിക്കുന്നത്‌. ആഴിപോലെയാണ്‌ “നീ” അതായത്‌ ദൈവം. ഇവിടെ “ആഴി” 
എന്ന പദംകൊണ്ട്‌ ജലനിരപ്പിനെ താങ്ങിനില്‍ക്കുന്ന കരയെന്നാണര്‍ത്ഥ 
മാക്കുന്നത്‌. സംസാരസമുദ്രത്തെ താങ്ങിനില്‍ക്കുന്ന തീരമാണ്‌ ദൈവമെന്ന്‌ 
നാം ഒന്നാം പദ്യത്തില്‍ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ജലനിരപ്പ്‌ കരയുടെ 
വലിയൊരംശത്തെ എപ്പോഴും മറച്ചുനില്‍ക്കുകയാണ്‌. ജലനിരപ്പിന്‍െറ അടി 
ത്തട്ട്‌ വരെ മുങ്ങിക്കാണാന്‍ സാമര്‍ത്ഥ്യമുള്ളവര്‍ക്ക്‌ മാത്രമേ സമുദ്രത്തിന്‍െറ 
രഹസ്യം മുഴുവന്‍ വെളിപ്പെട്ടു കിട്ടുകയുള്ളു. സംസാരസമുദ്രത്തിന്‍െറ തീര 
മായ ദൈവത്തിന്‍െറ വലിയൊരംശത്തെ മായാജലം മറച്ചുനില്‍ക്കുകയാണ്‌. 
മായാജലത്തിന്‍െറ ആഴം അടിത്തട്ടുവരെ മുങ്ങിക്കാണാന്‍ കഴിവുള്ളവര്‍ക്കേ 
സംസാരസമുദ്രത്തിന്‍െറ രഹസ്യം വെളിപ്പെട്ടുകിട്ടു. സംസാരസമുദ്രരൂപക 
ത്തിലെ അവയവം പ്രതിയുള്ള സാദൃശ്യ കല്‍പ്പന ഗുരുദേവന്‍ ആത്മോച 
ദേശശതകം എഴുപത്തഞ്ചാം പദ്യത്തില്‍ സുവ്യക്തമായി നല്‍കിക്കാണു 
ന്നുണ്ട്‌. അവിടെ ആഴിയെ ആത്മാവായും പ്രകൃതിയെ ജലമായും 
സ്പഷ്ടമായി വര്‍ണ്ണിച്ചിട്ടുണ്ട്‌. പ്രകൃതിയെ അഥവാ മായയെ ജലമായി 
വര്‍ണ്ണിച്ചിട്ടുള്ളതുകൊണ്ടുതന്നെ ആത്മാവ്‌ ആ ജലത്തിനാശ്രയമായ 
തീരമാണെന്ന്‌ സ്പഷ്ടമാണല്ലോ. 


തിരകളാണ്‌ ജീവജാലങ്ങള്‍ 


“ഞങ്ങളാ'"ണ്‌ സംസാരസമു്രത്തിലെ തിരകള്‍, ദൈവത്തെ കുമ്പിടുന്ന 
സത്യന്വേഷികളാണല്ലോ ഇവിടെ “ഞങ്ങള്‍”. “ഞങ്ങള്‍” എന്ന പദം സകല 
പ്രാണിവര്‍ഗ്ഗങ്ങളേയും ഉള്‍ക്കൊള്ളുന്നതാണെന്നോര്‍ക്കണം. ഒരു പടി കൂടി 
കടന്നാല്‍ അവ്യക്ത പ്രകൃതിയില്‍ നിന്നും വ്യക്തരൂപം കൈക്കൊണ്ടു നില്‍ 
ക്കുന്ന സര്‍വ്വവും, ശക്തിസ്പന്ദനം മുതല്‍ സാരയുഥഘടകങ്ങള്‍ വരെയുള്ള 
സര്‍വ്വവും ആ പദം ഉള്‍ക്കൊള്ളുന്നുവെന്നോര്‍ക്കേണ്ടതാണ്‌. പ്രാണിയെന്ന്‌ 
പറയുമ്പോള്‍ ഓരോ ജീവിയിലുമുള്ള അഹന്തയും ആ അഹന്ത അംഗീകരി 
ച്ചിരിക്കുന്ന ശരീരവും ഉള്‍പ്പെടുന്നു. അഹങ്കാരവും ദേഹവും മായാസ്പന്ദനം 
കൊണ്ടുണ്ടാകുന്നതാണെന്ന്‌ നാം മുമ്പ്‌ തന്നെ ചര്‍ച്ച ചെയ്തിട്ടുണ്ടല്ലോ. 
അപ്പോള്‍ വെള്ളത്തില്‍ അലകളുണ്ടാകുന്നതുപോലെ മായാജലം സ്പന്ദിച്ചു 
ണ്ടാക്കിക്കാട്ടുന്നവയാണ്‌ ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും. 
സംസാരസമുദ്രത്തിലെ തിരകളാണിവ. തിരകള്‍ പൊന്തിവരുന്നു, മറയുന്നു: 
വീണ്ടും പൊന്തിവരുന്നു മറയുന്നു. ്രാണിവര്‍ഗ്ഗങ്ങളുടെയും കഥയിതുതന്നെ 


ദൈവദശകം 37 


യാണ്‌. ജനനം മരണം വീണ്ടും ജനനം വീണ്ടും മരണം. പുനരപി ജനനം 
പുനരപി മരണം പുനരപിജനനീജഠരേ ശയനം ഇതാണല്ലോ ക്രമം. സുര്യ 
ച്രന്ദന്മാരുള്‍പ്പെട്ട എല്ലാ ്രപഞ്ചഘടകങ്ങളുടെയും ഗതിയിതാണെന്ന്‌ ഇന്നെ 
ല്ലാര്‍ക്കും തെളിഞ്ഞിട്ടുണ്ട്‌. അപ്പോള്‍ (്പരാണിവര്‍ഗ്ഗങ്ങളെല്ലാം സംസാര 
സമുദ്രത്തിലെ തിരകളാണെന്ന്‌ പറയുന്നത്‌ അത്യന്തം ഉചിതം തന്നെ. 
ആത്മോചദേശശതക പദ്യത്തില്‍ പ്രാണികളുടെ അഹങ്കാരത്തെയും 
ശരീരത്തെയും രണ്ടായി തിരിച്ചാണ്‌ തിരകളോട്‌ സാദൃശ്യപ്പെടുത്തിയിരി 
ക്കുന്നത്‌. തിരയിളകിയാല്‍ അതില്‍ പതയുണ്ടാവുക സാധാരണമാണല്ലോ. 
അതുകൊണ്ട്‌ അഹങ്കാരങ്ങളെ തിരകളായും ശരീരങ്ങളെ പതകളായുമാണ്‌ 
അവിടെ രൂപണം ചെയ്തിരിക്കുന്നത്‌. മായാശക്തി സ്പന്ദിക്കാന്‍ തുടങ്ങി 
യാല്‍ ആദ്യം അഹങ്കാരങ്ങളും തുടര്‍ന്ന്‌ സുക്ഷ്മശരീരമായ അന്തഃകരണവും 
സ്ഥുലശരീരമായ ബാഹ്യദേഹവുമുണ്ടാകുന്നു. അപ്പോള്‍ അഹങ്കാരമായ 
തിരയിലെ പത തന്നെയാണ്‌ ശരീരം. ദൈവദശക പദ്യത്തില്‍ പ്രാണികളെ 
തിരകളായി വിവരിക്കുമ്പോള്‍ ഗുരുദേവന്‍ ഈ ആശയമൊക്കെ മനസ്സില്‍ 
കണ്ടിരിക്കുമെന്ന്‌ തീര്‍ച്ച. 


ദൈവമഹിമ സമുദ്രത്തിലെ കാററുപോലെയാണ്‌ 


ശ്ലോകത്തില്‍ “നിന്മഹിമ” എന്ന പദം കൊണ്ട്‌ ദൈവമഹിമയെന്നാണ്‌ 
ഗുരുദേവന്‍ അര്‍ത്ഥമാക്കുന്നത്‌. ദൈവമഹിമയെ സമുദ്രത്തിലെ കാററാ 
യിട്ടാണ്‌ രൂപണം ചെയ്തിരിക്കുന്നത്‌. അവ്യക്ത പ്രകൃതിയില്‍ നിന്നും പ്രപഞ്ച 
സൃഷ്ടിക്കായി ആദ്യം വ്യക്തരുപം കൈകൊണ്ടുയരുന്ന മുഖ്യപ്രാണനാണ്‌ 
ദൈവമഹിമ. വേദാന്തശാസ്ത്രം ഈ ദൈവമഹിമയെ “സത്ത്വബുദ്ധി” എന്ന്‌ 
വിളിക്കുന്നു. സര്‍വ്വ്രഞ്ചവും തന്നില്‍ കോര്‍ക്കപ്പെട്ടിരിക്കുന്നു എന്നനുഭവിച്ച 
റിയാന്‍ കഴിയുന്ന സത്ത്വാഹന്തയാണ്‌ മുഖ്യപ്രാണന്‍െറ അനുഭവം. കഥോപച 
നിഷത്ത്‌ ഈ മുഖ്യര്രാണനെ അഥവാ ദൈവമഹിമയെ 'മഹാനാത്മാ' 
എന്നാണ്‌ പേരിട്ടിരിക്കുന്നത്‌. സാംഖ്യാ ശാസ്ത്രജ്ഞന്മാര്‍ “മഹത്തത്ത്വം' 
എന്നു വിളക്കുന്നു. ഈ ദൈവമഹിമയെത്തന്നെയാണ്‌ ആധുനികശാസ്ത്രം 
ശുദ്ധമായ ഈര്‍ജ്ജമായി കണ്ടെത്തിയിട്ടുള്ളത്‌. ഗുരുദേവന്‍ ആത്മോപദേശ 
ശതകം പതിമുന്നാം പദൃത്തില്‍ കേവലത്തിന്‍ മഹിമയായി കരുതുന്നത്‌ ഈ 
മുഖ്യപ്രാണനെത്തന്നെയാണെന്ന്‌ നാം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. 
പ്രപഞ്ചമെങ്ങും വ്യാപിച്ചുനില്‍ക്കുന്ന മുഖ്യപ്രാണന്‍ വാസ്തവത്തില്‍സദാ 
ദൈവമഹിമയെ പ്രഖ്യാപനം ചെയ്യുകയാണ്‌. ആകാശത്തില്‍ സര്‍വ്വത്ര 
സ്പന്ദിച്ച്‌ നില്‍ക്കുന്ന മുഖ്യപ്രാണന്‍െറ ഉറവിടമേതാണെന്ന്‌ അല്‍പനേര 
ത്തേയ്ക്ക്‌ ചിന്തിക്കാന്‍ കഴിഞ്ഞാല്‍തന്നെ മനുഷ്യമനസ്സിന്‌ അതിന്‍െറ 
പിന്നിലുള്ള അചഞ്ചല ബോധവസ്തുവായ ദൈവത്തെ കണ്ടെത്താന്‍ 
കഴിയും. മഹത്തത്ത്വം'” 'മഹാനാത്മാ” എന്നീ പേരുകളുടെ അര്‍ത്ഥം ഉള്‍ 
ക്കൊള്ളിച്ചുകൊണ്ടാണ്‌ ഗുരുദേവന്‍ മഹിമ എന്ന പേരംഗീകരിച്ചിരിക്കുന്നത്‌. 
പ്രാണരൂപം കൈക്കൊണ്ടു നില്‍ക്കുന്ന ദൈവമഹിമയെ കടലില്‍ നിന്നു 
പൊന്തുന്ന കാററിനോടുപമിക്കുന്നതും അത്യന്തം സംഗതമാണ്‌. സമുദ്ര 


38 ശ്രീനാരായണ ഗുരുദേവക്യതികശി സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


ജലത്തില്‍ കുമിളകളും തിരയും പതയുമൊക്കെ ഇളക്കിവിടുന്നത്‌ 
കാററാണല്ലോ. ദൈവശക്തിയായ മായയില്‍ നിരവധി പ്രപഞ്ചഘടകങ്ങ 
ളാകുന്ന തിരകളെ ഇളക്കി വിടുന്നത്‌ മുഖ്യപ്രാണന്‍െറ ജോലിയാണ്‌. കാററു 
നിലച്ചാല്‍ സമുദ്രത്തിലെ തിരകളൊക്കെ ശാന്തമാകും. അതുപോലെ 
പ്രാണസ്പന്ദം നിലയ്ക്കുമെങ്കില്‍ പിന്നെ ഒരു പ്രപഞ്ചഘടകവും ശേഷിക്കു 
ന്നതല്ല. സമുദ്രത്തിലെ കാററും മുഖ്യ്രാണരൂപത്തിലുള്ള ദൈവമഹിമയും 
ഒരേ പ്രാണന്‍െറ വകഭേദങ്ങള്‍ തന്നെയാണെന്നുള്ള സ്വരൂപസാദൃശ്യവും 
ഇവയ്ക്ക്‌ തമ്മിലുണ്ടെന്നു കാണേണ്ടതാണ്‌. 


മായ സമുദ്രത്തിന്‍റെ ആഴമാണ്‌ 


സംസാരസമുദ്രകല്‍പനയില്‍ ദൈവശക്തിയായ മായ സമുദ്രത്തിലെ 
ജലത്തോടാണ്‌ സാമ്യപ്പെടുന്നതെന്ന്‌ നാം കണ്ടുവല്ലോ. ജലസ്ഥാനീയയായ 
മായുടെ ഉളള്‍ കുറെക്കൂടി തുറന്നു കാട്ടിത്തരാന്‍വേണ്ടി കദവദശകപദ്യത്തില്‍ 
ഗുരുദേവന്‍ മായയെ ആഴമായിട്ടാണ്‌ കല്‍പ്പിച്ചിരിക്കുന്നത്‌. ആഴം വെള്ളത്തി 
നാണെന്ന കാര്യം അനുക്തസിദ്ധമാണല്ലോ. ജലമെന്നുമാത്രം പറഞ്ഞാല്‍ 
മുകള്‍പ്പരപ്പു മാത്രം ധരിച്ച്‌ തൃപ്തിപ്പെട്ടുകളയുമോ എന്നു ശങ്കിച്ചാണ്‌ ആഴം 
എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത്‌. സമുദ്രത്തിന്‍െറ അടിത്തട്ട്‌ മുങ്ങിക്കാ 
ണാന്‍ ശ്രമിക്കുന്നയാള്‍ സമുദ്രജലത്തിന്‍െറ ആഴം ധരിച്ചിരിക്കേണ്ടതാവ 
ശ്യമാണല്ലോ. അല്ലെങ്കില്‍ പകുതിവരെയൊക്കെ മുങ്ങിയിട്ട ഉപരിതലത്തേക്ക്‌ 
തിരിച്ച്‌ പോരേണ്ടി വന്നേയ്ക്കും. അതുപോലെ പരമസത്യം കാണാന്‍ കൊതി 
ക്കുന്നയാള്‍ മായയുടെ ആഴമേറിയ അടിത്തട്ടുകള്‍ കടന്നുപോകേണ്ടതാ 
ണെന്നുകൂടി സൂചിപ്പിക്കുവാനാണ്‌ മായയെ സമുദ്രത്തിന്‍റെ ആഴത്തോടു 
പമിച്ചിരിക്കുന്നത്‌. മായുടെ പ്രകടരുപമായ മനസ്സിന്‍െറ അടിത്തട്ടുകളിലേക്കിറ 
ങ്ങിച്ചെല്ലുന്തോറും ഒരു സാധകന്‍ അത്ഭുതകരമായ അനുഭവഘട്ടങ്ങള്‍ 
തുറന്നുകിട്ടുന്നതാണ്‌. അഷ്ടൈശ്വര്യ സിദ്ധികളുള്‍പ്പെടെയുള്ള നിരവധി 
പ്രഭാവങ്ങളും സാധകന്‍ വന്ന്‌ ചേരുന്നതാണ്‌. പക്ഷേ മായയുടെ ഈ ആഴ 
മേറിയ തലങ്ങളില്‍ എവിടെയെങ്കിലും തങ്ങിനിന്നുപോകാന്‍ ഇടയായാല്‍ 
പതനം അനിവാര്യമാണ്‌. മായയുടെ ആഴമേറിയ തലങ്ങള്‍ കടന്ന്‌ ശുദ്ധാ 
ദ്വൈതസത്യം സാക്ഷാത്കരിച്ച ധീരനെന്നുള്ള നിലയില്‍ മായയെ സംസാര 
സമുദ്രത്തിന്‍റെ ആഴമായി ഗുരുദേവന്‍ ചിത്രീകരിച്ചിരിക്കുന്നത്‌ സംസാര 
സമുദ്രതരണത്തിന്‌ കൊതിക്കുന്നവര്‍ പരമസത്യം കണ്ടെത്തുന്നതുവരെ 
ഉണര്‍വ്വോടെ മുന്നോട്ട്‌ തന്നെ പൊയ്ക്കൊണ്ടിരിക്കണമെന്ന്‌ സൂചിപ്പിക്കാനും 
കൂടിയാണ്‌. 


രൂപകത്തിലെ ഉപ്മാനോപമേയ ഘടന 


ഈ ദൃഷ്ടാന്തം രൂപകരീത്യാ ധരിച്ചാല്‍ ദൈവദശക പദൃത്തിലെ ഉപമ 
കുറെക്കൂടി തെളിഞ്ഞു കിട്ടുന്നതാണ്‌. ജീവജാലങ്ങളാകുന്ന തിരകളോടു 
കൂടിയതും ദൈവമഹിമ അഥവാ പ്രാണശക്തിയാകുന്ന കാറേറാടുകൂടിയതും 
ആഴമാകുന്ന മായയോടുകൂടിയതും ആത്മാവാകുന്ന തീരത്തോടുകൂടിയ 


ദൈവദശകം 39 


തുമാണ്‌ സംസാരമാകുന്ന സമുദ്രം. ഈ രൂപകല്‍പനയുടെ കുറെക്കൂടി 
വിശദമായ പ്രതിപാദനം ആത്മോപദേശശതകത്തിലെ എഴുപത്തഞ്ചാം 
പദ്യത്തില്‍ കാണാം. പദ്യമിതാണ്‌. 


ക്യതിജലം തനുഫേനമാഴിയാത്മാ 

വഹമഹമമന്നലയുന്നതുര്‍മ്മിജാലം; 

അകമചരാരീനാറിവൊക്കെ മുത്തുതാ൯ താന്‌ 

നുകരുവതാമമ്യതായതിങ്ങു നുനം ആത്മോ. ശ. 75 


മായയാണ്‌ ജലം; ദേഹങ്ങള്‍ പതയാണ്‌; ആത്മാവാഴിയാണ്‌ അതായത്‌ 
തീരമാണ്‌. ഞാന്‍ ഞാനെന്നിങ്ങനെ സദാ ചലിച്ചുമറിയുന്ന അഹങ്കാരമാണ്‌ 
തിരമാല; ഉള്ളിലുണ്ടാകുന്ന അറിവുകളൊക്കെ ഈ സമുദ്രത്തിലെ രത്നങ്ങ 
ളാണ്‌; ആനന്ദാനുഭവങ്ങളെല്ലാം ഇതില്‍ നിന്നും പൊന്തിവരുന്ന അമൃതബി 
ന്ദുക്കളാണ്‌; ഇതാണ്‌ സംസാരസമുദ്രം; ആത്മാവിനെ തീരമായി സങ്കല്‍ 
പിച്ചിരിക്കുന്നതുകൊണ്ട്‌ സംസാരസമുദ്രത്തിന്‌ ഏകാശ്രയം ആത്മാവാ 
ണെന്നു സിദ്ധം. മാത്രമല്ല സമുദ്രത്തില്‍ മുങ്ങിപ്പൊങ്ങിക്കിടക്കുന്നിടത്തോളം 
സമാശ്വാസത്തിനു വകയില്ലെന്നും തീരം കണ്ടെത്തിയാലെ സംതൃപ്തിയും 
സുബബുമുള്ളുഎന്നും സൂചിപ്പിച്ചിരിക്കുന്നു. തീരത്തോടു ബന്ധപ്പെടാതെ സമു 
ദ്രത്തിന്‌ നിലനില്‍ക്കാനേ സാധ്യമല്ല. അതുപോലെ ആത്മാവില്‍ നിന്നും വേര്‍ 
പെട്ട്‌ പ്രപഞ്ചത്തിന്‌ നിലനില്‍പ്പില്ലെന്നും കാണേണ്ടതാണ്‌. ഈ ആശയം ഭഗ 
വാന്‍ ഗീതയിലും ഇങ്ങനെ പ്രസ്പഷ്ടമാക്കിയിട്ടുണ്ട്‌. 


മത്തഃപരതരം നാന്യത്‌ 

കിഞ്ചിദസ്തി ധനഞ്ജയ 

മയി സരയവ്യമിദം ദ്രചോതം 

സ്മുദ്ത മണിഗണാ ഇവ ഭഗ.ഗ 7.7 


അര്‍ജ്ജുന, എന്നില്‍ നിന്നും വേര്‍പെട്ടു നില്‍ക്കുന്ന യാതൊന്നും ഇവി 
ടെയില്ല. ചരടില്‍ മുത്തുകളെന്നപോലെ എല്ലാം എന്നില്‍ കോര്‍ത്തിണക്ക 
പ്പെട്ടിരിക്കുന്നു. ഈ ലോകത്ത്‌ സകലതും ദൈവത്തെ ആശ്രയിച്ച്‌ നില്‍ക്കു 
കയാണെന്ന വ്യക്തമായ അറിവുണ്ടാക്കി തരാന്‍ ആ ദൈവത്തോടുതന്നെ 
പ്രാര്‍ത്ഥിക്കുവാനാണ്‌ ഗുരുദേവന്‍ നാലാം പദ്യത്തില്‍ സത്യാന്വേഷികളോ 
ടാവശ്യപ്പെടുന്നത്‌. 


ധര്‍മ്മിയും ധര്‍മ്മവും ഒന്നുതന്നെ 


ദൈവം ശാശ്വതമായ ധര്‍മ്മിയും ഉദിച്ചസ്തമിക്കുന്ന പ്രപഞ്ചം ആ 
ധര്‍മ്മിയുടെ ധര്‍മ്മവുമാണെന്ന്‌ നാം ധരിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ. പ്രപഞ്ചമെന്ന 
ധര്‍മ്മം ഉദിച്ചു നിലനില്‍ക്കുന്ന വേളയിലും ധര്‍മ്മിയുമായി ഒരിക്കലും അത്‌ 
വേര്‍പെടുന്നില്ല. എന്നാണ്‌ നാലാം പദ്യത്തില്‍ വിവരിച്ചത്‌. സത്യദര്‍ശനത്തിലെ 
ആദ്യത്തെ പടിയാണിത്‌. ഭിന്നപദാര്‍ത്ഥങ്ങളെപ്പോലെ കാണപ്പെട്ടുകൊണ്ടി 
രിക്കുന്ന പ്രപഞ്ചഘടകങ്ങള്‍ വാസ്തവത്തില്‍ അവയ്ക്കാശ്രയമായ 


40 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സ൩നമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 
ധര്‍മ്മിയില്‍ നിന്നും ഏതെങ്കിലും തരത്തില്‍ ഭിന്നങ്ങളാണോ? അടുത്ത 
പടിയായി ഒരു സത്യാന്വേഷിയുടെ മുമ്പില്‍ ആവിര്‍ഭവിക്കുന്ന ചോദ്യമിതാണ്‌. 
ദൈവദശകത്തിലെ ആദ്യത്തെ മൂന്നു പദ്യങ്ങളില്‍ പൊതുവേ ദൈവസ്വ 
രൂപവും ദൈവത്തെ കണ്ടെത്താനുള്ള മാര്‍ഗ്ഗവും, ദൈവത്തെ ആരാധിക്കേണ്ട 
വിധവുമാണ്‌ ചര്‍ച്ച ചെയ്തിരിക്കുന്നത്‌. നാലാം പദ്യം മുതല്‍ ഒരു സാധകന്‍ 
പടിപടിയായി കൈവരുന്ന സത്യബോധമാണ്‌ ക്രമമായി വിവരിക്കുന്നത്‌. 
പുറമേകാണുന്ന സര്‍വ്വവും ദൈവാശ്രയമാണെന്ന കണ്ടുപിടിത്തമാണാദ്യ 
ത്തേത്‌. ഇക്കാണുന്നതൊക്കെ ഏതെങ്കിലും തരത്തില്‍ ദൈവത്തില്‍നിന്നും 
ഭിന്നമാണോ എന്നുള്ള അന്വേഷണമാണടുത്തത്‌. അന്വേഷണ ഫലമോ? 
ഒന്നും ദൈവത്തില്‍ നിന്നും ഭിന്നമല്ല എന്ന കണ്ടെത്തലാണ്‌. മഹത്തായ 
ഈ സതൃദര്‍ശനമാണ്‌ ഗുരുദേവന്‍ അഞ്ചാം പദ്യത്തില്‍ വെളിപ്പെടുത്തു 
ന്നത്‌. 


5. നീയല്ലോ സൃഷ്ടിയും 
സ്രഷ്ടാവായതുംസൃഷ്ടിജാലവും 
നീയല്ലോ ദൈവമേ, സൃഷടി- 
ക്കുള്ള സമഗ്രിയായതും 
സൃഷ്ടി-സൃഷ്ടിക്കുകയെന്ന കര്‍മ്മം, (സഷ്ടാവ്‌-സൃഷ്ടിക്കുന്നയാള്‍, 
സൃഷ്ടിജാലവും-സൃഷ്ടിക്കപ്പെട്ടുകാണപ്പെടുന്ന എല്ലാ പദാര്‍ത്ഥങ്ങളും, 
സൃഷ്ടിക്കാനുള്ള സാമഗ്രി-സൃഷ്ടിക്കാവശ്യമുള്ള വസ്തുവകകളെല്ലാം. 
സൃഷ്ടിക്കുകയെന്ന ക്രിയയും അതു നടത്തുന്ന സൃഷ്ടി കര്‍ത്താവും, 
ദൈവമേ അങ്ങുതന്നെയാണ്‌. സൃഷ്ടിക്കപ്പെട്ടുകാണുന്ന എല്ലാ പ്രപഞ്ചഘട 
കങ്ങളും ദൈവം തന്നെയാണ്‌. സൃഷ്ടിക്ക്‌ മുമ്പ്‌ അതിനാവശ്യമായിരുന്ന 
വസ്തുവകകളും, അല്ലയോ ദൈവമേ അങ്ങുതന്നെയാണ്‌. 


സൃഷ്ടിയും സൃഷ്ടികര്‍ത്താവും ദൈവം തന്നെ 


അചഞ്ചലവും നിര്‍വ്വികാരവുമായ ഘനീഭൂതബോധമാണ്‌ പ്രപഞ്ച 
ത്തിന്‍െറ പരമകാരണം. അതുതന്നെയാണ്‌ ദൈവം. ഈ ദൈവത്തില്‍ അതി 
നൊരു ചലനവും സംഭവിക്കാതെ ദൈവശക്തിയായ മായസ്പന്ദിച്ച്‌ ചലിക്കാന്‍ 
തുടങ്ങുന്നതോടെയാണ്‌ സൃഷ്ടിയാരംഭിക്കുന്നത്‌. സൃഷ്ടിയുടെ ആരംഭം 
തന്നെയാണ്‌ കര്‍മ്മത്തിന്‍റേയും ആരംഭം. മായ സ്പന്ദിക്കാന്‍ തുടങ്ങുന്ന 
തോടെ കര്‍മ്മവും സൃഷ്ടിയും ഒരുമിച്ചാരംഭിക്കുന്നുവെന്നു ചുരുക്കം. മായ 
യുടെ സ്പന്ദന പ്രവാഹത്തോടെ ആദ്യം വ്യക്തമായി പൊന്തിവരുന്ന പ്രപ 
ഞ്ചഘടകമാണല്ലലോ നാം മുമ്പ്‌ വിവരിച്ച മുഖ്യപ്രാണന്‍ അഥവാ ദൈവമഹിമ. 
ദൈവമഹിമയായ ഈ പ്രാണനാണ്‌ വീണ്ടും കര്‍മ്മഗതിയുടെ വേഗം വര്‍ദ്ധി 
പ്പിച്ച്‌ മറെറല്ലാ പ്രപഞ്ചശരീരങ്ങള്‍ക്കും രൂപം കൊടുക്കുന്നത്‌. ഇവിടെ ദൈവ 
ശക്തിയായ മായയുള്‍പ്പെടെ എല്ലാം ദൈവസ്വരുപത്തില്‍ ഒളിഞ്ഞുകിടന്നവ 
യാണ്‌. സ്പന്ദിക്കാന്‍ തുടങ്ങിയതോടെയാണ്‌ ശക്തിയും അതിന്‍െറ ആദ്യത്തെ 
പ്രകടരുപമായ മഹിമയും അറിയപ്പെടാന്‍ തുടങ്ങിയതുതന്നെ. ഇനിയും ശക്തി 


ദൈവദശകം 41 


സ്പന്ദനം നിലച്ചാല്‍ ശക്തിയുള്‍പ്പെടെ എല്ലാം ശക്തനില്‍ ഒളിഞ്ഞു മറയു 
കയും ചെയ്യും. അപ്പോള്‍ ശക്തന്‍ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതു 
കൊണ്ട്‌ ശക്തി സ്പന്ദനത്തോടെയാണ്‌ സൃഷ്ടിയും കര്‍മ്മവും ആരംഭിക്കു 
ന്നത്‌. സ്പന്ദിക്കാന്‍ തുടങ്ങുന്നതിന്‌ മുമ്പ്‌ ശക്തി ശക്തന്‍െറ അഭിന്നാംശം 
തന്നെയായിരുന്നു. ശക്തിയുടെ സ്വരൂപവും അതിന്‍െറ അഭിന്നതയും അടുത്ത 
പദ്യത്തില്‍ നാം വിസ്തരിച്ച്‌ ചര്‍ച്ചചെയ്യും. എന്തായാലും ശക്തി സ്പന്ദിക്കാന്‍ 
തുടങ്ങുന്നതിന്‌ മുമ്പ്‌ ശക്തന്‍ മാത്രമേ ഉണ്ടായിരുന്നുള്ളു എങ്കില്‍ മായാ 
സ്പന്ദനമായി പിന്നീട്‌ കാണാന്‍ തുടങ്ങുന്നതും ആ ശക്തനല്ലാതെ മററാരു 
മാകാന്‍ ഇടയില്ലല്ലോ. അപ്പോള്‍ മായാ സ്പന്ദനരുപത്തിലുള്ള കര്‍മ്മം അഥവാ 
സൃഷ്ടി ദൈവസ്വരൂപത്തില്‍തന്നെ സംഭവിക്കുന്ന ഒരു പ്രകടനമാണ്‌. ഈ 
പ്രകടനം നടക്കുമ്പോഴും വസ്തു ദൈവമല്ലാതെ രണ്ടാമതൊന്നില്ലെന്നുള്ള 
താണ്‌ വാസ്തവം. അതുകൊണ്ടാണ്‌ സത്യദര്‍ശികള്‍ സൃഷ്ടിയെ ഇന്ദ്രജാ 
ലത്തോടുപമിക്കുന്നത്‌. ഐന്ദ്രജാലികന്‍ തന്‍െറ ശക്തികൊണ്ട്‌ പുതിയ കാഴ്ച 
കളുളവാക്കുന്നതാണല്ലോ ഇന്ദ്രജാലം വാസ്തവത്തില്‍ അവിടെ വസ്തുവാ 
യിട്ടുള്ളത്‌ ഐന്ദ്രികജാലികന്‍ മാത്രമാണ്‌. മററുള്ളതെല്ലാം ഐന്ദ്രജാലികന്‍ 
പ്രദര്‍ശിപ്പിക്കുകയോ പിന്‍വലിക്കുകയോ ചെയ്യാവുന്ന കാഴ്ചകള്‍ മാത്രം. 
ഇന്ദ്രജാല കര്‍മ്മത്തെ ഒരിക്കലും ഐന്ദ്രജാലികനില്‍നിന്നും വേര്‍പെടുത്താന്‍ 
സാധ്യമല്ല. അതുകൊണ്ട്‌ ആ കര്‍മ്മവും അയാള്‍തന്നെ. ആ കര്‍മ്മം ഉണ്ടെന്നു 
തോന്നുന്നിടത്തോളം അതിന്‍െറ കര്‍ത്താവും അയാള്‍ തന്നെ. അതുപോലെ 
മായാസ്പന്ദനരുപത്തിലുള്ള സൃഷ്ടികര്‍മ്മവും ദൈവം തന്നെയാണ്‌. അതു 
നടത്തുന്ന സൃഷ്ടികര്‍ത്താവും ദൈവം തന്നെയാണ്‌. മഹത്തായ ഈ സൃഷ്ടി 
രഹസ്യം അഥവാ കര്‍മ്മരഹസ്യം ഭഗവാന്‍ ഗീത എട്ടാമദ്ധ്യയത്തില്‍ വ്യക്ത 
മാക്കിയിട്ടുണ്ട്‌. 


അക്ഷരം ബ്വഹമപരമം 

സ്വഭാവേ്ധ്യാത്മമുച്യതേ 

ഭുതഭാവോത്ഭവകുരോ 

വിസര്‍ഗഃകര്‍മ്മസംജ്ജിതഃ ഭഗ.ഗീ. 8.3 


ശാശ്വതമായ ബ്രഹ്മമാണ്‌ പരമകാരണം. ഈ സത്യത്തിന്‍െറ സ്വഭാവം 
അഥവാ ധര്‍മ്മാണ്‌ പ്രത്യേക ശരീരങ്ങളില്‍ കുടികൊള്ളുന്ന ജീവാത്മാക്കള്‍ 
അഥവാ അഹന്തകള്‍. തന്നില്‍ ഒളിഞ്ഞു കിടക്കുന്ന എല്ലാ ഭൂതദൃശ്യങ്ങളേയും 
പൊന്തിച്ചുകൊണ്ടുവരുന്നതിനെയാണ്‌ കര്‍മ്മം എന്നുപറയുന്നത്‌. വിസര്‍ഗ്ഗ 
ശബ്ദപ്രയോഗം തന്നെ ഭൂതവര്‍ഗ്ഗമെല്ലാം പരമാത്മസ്വരൂപത്തില്‍ നേരത്തെ 
ഒളിഞ്ഞുകിടക്കുന്നവയാണെന്ന്‌ സ്പഷ്ടമാക്കുന്നു. അതുകൊണ്ട്‌ ഭൂതവര്‍ 
ഗ്ഗത്തെ വിസര്‍ജിക്കുക എന്ന കര്‍മ്മവും പരമാത്മാവുതന്നെ. ആ വിസര്‍ജനം 
നടത്തുന്ന കര്‍ത്താവും പരമാത്മാവ്‌ തന്നെ എന്നു സംശയമെന്യേ തെളിയുന്നു. 
ശ്രീനാരായണ ഗുരുദേവനെപ്പോലെയുള്ള ഉപനിഷത്സത്യദ്രഷ്ടാക്കള്‍ക്ക്‌ 
നേരിട്ടനുഭവപ്പെട്ടിട്ടുള്ള ഈ വസ്തു രഹസ്യമാണ്‌ നീയല്ലോ സൃഷ്ടിയും 
സ്രഷ്ടാവായതും എന്നഭാഗം കൊണ്ട്‌ പദ്യത്തില്‍ വിവരിച്ചിരിക്കുന്നത്‌. 


42 (രിനാരായണ ഗുരുദേവഷ്യതികശി സമ്ധ്യര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


സൃഷ്ടിജാലവും സൃഷ്ടി സാമഗ്രിയും ദൈവം തന്നെ 


മനുഷ്യന്‍െറ സൃഷ്‌ ടികര്‍മ്മങ്ങളിലെല്ലാം സൃഷ്‌ ടികര്‍ത്താവും 
സൃഷ്ടിക്കപ്പെടുന്ന പദാര്‍ത്ഥങ്ങളും വേറെ വേറെയായിട്ടാണ്‌ കാണുന്നത്‌. 
അതുപോലെ മനുഷ്യന്‍ എന്തെങ്കിലും പദാര്‍ത്ഥം സൃഷ്ടിക്കാന്‍ തന്നില്‍ 
നിന്നും ഭിന്നമായ സാമഗ്രികളും ആവശ്യമാണ്‌. ഒരു പൊന്‍പണിക്കാരന്‍ 
ആഭരണങ്ങള്‍ ഉണ്ടാക്കുന്നുവെന്നിരിക്കട്ടെ. പൊന്‍പണിക്കാരന്‍ ഉണ്ടാക്കുന്ന 
ആഭരണങ്ങളാണ്‌ അവന്‍െറ സൃഷ്ടിജാലം. ഈ സൃഷ്ടിജാലം നിര്‍മ്മിക്കാന്‍ 
അവനാവശ്യമായിരുന്ന സാമഗ്രിയാണ്‌ സ്വര്‍ണ്ണവും പണിയായുധങ്ങളും 
മററും. ഇവിടെ ആഭരണങ്ങളുണ്ടാക്കുന്ന പണിക്കാരനും ആഭരണങ്ങളും 
അവയ്ക്കാവശ്യമായ സാമഗ്രികളും എല്ലാം വേറെ വേറെയാണ്‌. ഒരു 
പൊന്‍പണിക്കാരന്‍ ആഭരണങ്ങള്‍ നിര്‍മ്മിക്കുന്നതുപോലെയാണോ ദൈവം 
പ്രപഞ്ചത്തെ നിര്‍മ്മിക്കുന്നത്‌? സാംഖ്യതത്ത്വശാസ്ത്രജ്ഞന്മാര്‍ പൊന്‍പണി 
ക്കാരന്‌ ആഭരണനിര്‍മാണത്തിന്‌ സ്വര്‍ണ്ണമെന്നപോലെ ദൈവത്തിന്‌ 
പ്രപഞ്ചനിര്‍മാണത്തിന്‌ “പ്രകൃതി” സാമഗ്രിയായുണ്ടായിരുന്നു എന്നു വാദി 
ക്കുന്നു. പുരുഷ സാമീപ്യം അഥവാ ദൈവസാമീപ്യം കൊണ്ട്‌ പ്രചോദിത 
മായ പ്രകൃതിയാണ്‌ സ്വര്‍ണ്ണം ആഭരണങ്ങളായി മാറിയിരിക്കുന്നതു പോലെ 
പ്രപഞ്ചഘടകങ്ങളായി മാറിയിരിക്കുന്നതെന്നാ ണവരുടെ സിദ്ധാന്തം. പൊന്‍ 
പണിക്കാരനും സ്വര്‍ണ്ണവുമെന്നപോലെ ദൈവവും പ്രകൃതിയും വേറെ വേറെ 
യാണെന്നും അവര്‍ കരുതുന്നു. വേദാന്തശാസ്ത്രവും, ദൈവത്തെയും പ്രകൃ 
തിയെയും അംഗീകരിക്കുന്നുണ്ട്‌. പക്ഷെ വേദാന്തിക്ക്‌ പ്രകൃതി ദൈവത്തി 
ന്‍െറ ശക്തിമാത്രമാണ്‌. അതുകൊണ്ടുതന്നെ ദൈവവും പ്രകൃതിയും ഒന്നാണ്‌. 
ഉണ്ടായി മറയുന്ന കാര്യരുപങ്ങളായിക്കാണപ്പെടുന്ന പ്രപഞ്ചഘടകങ്ങളുടെ 
പരമകാരണം എന്താണെന്നുള്ള അന്വേഷണമാണ്‌ സത്യാന്വേഷണം. പരമ 
കാരണം ഒരിക്കലും രണ്ടുണ്ടാവാന്‍ സാദ്ധ്യമല്ല. രണ്ടുണ്ടെന്നംഗീകരിച്ചാല്‍ 
അതോടെ സ്വാഭാവികമായി മൂന്നാമതൊന്നുകൂടി അംഗീകരിക്കേണ്ടിവരും. 
അങ്ങനെ വന്നാല്‍ ആദ്യത്തെ രണ്ട്‌ അതോടെ പരമകാരണമല്ലാതായിത്തീരും. 
ദൃഷ്ടാന്തമായി പുരുഷനേയും പ്രകൃതിയേയും വെവ്വേറെ പ്രപഞ്ചത്തിന്‍െറ 
പരമകാരണങ്ങളായി അംഗീകരിക്കുന്നുവെന്നുകരുതുക. ഇവിടെ ദൈവവും 
പ്രകൃതിയും വേറിട്ടുനില്‍ക്കുകയാണെന്നുവന്നാല്‍ അവയ്ക്കങ്ങനെ നില്‍ 
ക്കാന്‍ ഇടമരുളുന്ന ആകാശമെന്നൊരു പദാര്‍ത്ഥത്തെ മൂന്നാമതായി അംഗീ 
കരിക്കേണ്ടിവരും. അതോടെ ആകാശമാണ്‌ പരമകാരണമെന്നും വന്നുചേരും. 
ഇനി പുരുഷനും പ്രകൃതിയും വെവ്വേറയല്ല ഒന്നായിട്ടാണ്‌ നില്‍ക്കുന്നതെന്നു 
പറഞ്ഞാല്‍ ഒന്നായി നില്‍ക്കുന്നവ രണ്ടു വസ്തുക്കളാണെന്നു പറയുവാന്‍ 
സാധ്യവുമല്ല. പ്രപഞ്ചത്തിനു പരമകാരണമായ ഒരുസത്യമുണ്ടെന്നംഗീകരി 
ക്കുന്നവര്‍ ആ സത്യം അദ്വയവും ജനനമരണ വികാരങ്ങളററതുമാണെന്ന്‌ 
അംഗീകരിച്ചേ പററു. അല്ലെങ്കില്‍ അതിന്‌ പരമകാരണമാകാന്‍ കഴിയുക 
യില്ല. മറെറാന്നില്‍ നിന്നു ജനിക്കുന്നത്‌ പരമകാരണമാകുകയില്ലല്ലോ. അതു 
കൊണ്ട്‌ പരമകാരണം ജനിക്കാത്ത ശാശ്വത സത്യമായിരിക്കും. ജനിക്കാത്ത 
സത്യം മരിക്കുന്ന പ്രശ്നമുദിക്കുന്നില്ല. ജനിച്ചത്‌ മരിക്കും അതാണ്‌ നിയമം. 


ദൈവദശകം 43 


അദ്ദെതസത്യം ഉറപ്പിക്കുന്ന കാര്യത്തില്‍ ആര്‍ക്കും നിഷേധിക്കാനാവാത്ത 
ഈ യുക്തിയുടെ ദാര്‍ഡ്യം നല്ലവണ്ണം അറിയാവുന്നയാളാണ്‌ ശ്രീനാരായ 
ണഗുരുദേവന്‍. തദുപരി അഖണ്ഡബോധവസ്തുവായ അദ്വൈത സത്യത്തെ 
കോടിദിവാകരതുല്യം സ്വസ്വരൂപമായി സാക്ഷാത്കരിക്കാനും അദ്ദേഹത്തിന്‌ 
കഴിഞ്ഞിട്ടുണ്ട്‌. ഈ അദ്വയസത്യത്തില്‍ നിന്നാണ്‌ പ്രപഞ്ചം രൂപം കൊണ്ട 
തെങ്കില്‍ പ്രപഞ്ചമായി കാണപ്പെടുന്ന സൃഷ്ടിജാലവും പ്രപഞ്ചസൃഷ്ടിക്ക്‌ 
വേണ്ടിയിരുന്ന സാമഗ്രിയുമൊക്കെ ആ ദൈവം തന്നെയാണെന്നുള്ള കാര്യ 
ത്തില്‍ സംശയിക്കാനിടയില്ലല്ലോ. ഇങ്ങനെ യുക്ത്യനുഭവങ്ങളുടെ ഉറപ്പുററ 
അടിത്തറയില്‍ നിന്നുകൊണ്ടാണ്‌ ഗുരുദേവന്‍ “സൃഷ്ടിജാലവും നീയല്ലോ 
ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും” എന്ന്‌ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


ശ്രുതി പ്രമാണം 


യുക്ത്യനുഭവങ്ങള്‍ കരുണാമയിയായ ശ്രുതിയുമായി കൂടിച്ചേരുമ്പോ 
ഴാണ്‌ അദ്വൈതസത്യം ശാശ്വത വസ്തു സ്ഥിതിയായി പരിലസിക്കുന്നത്‌. 
പ്രപഞ്ചനാമരുപങ്ങള്‍ വേര്‍തിരിയുന്നതിന്‌ മുമ്പ്‌ വസ്തു ഏകവും അദ്വയവു 
മായിരുന്നു എന്ന്‌ എല്ലാ ഉപനിഷത്തുകളും ഏകകണ്ഠമായി പ്രഖ്യാപിക്കുന്നു. 
ഒരേ ഒരു വസ്തു തന്നെയാണ്‌ പ്രപഞ്ച നാമരുപങ്ങളായി വേര്‍തിരിഞ്ഞ 
തെങ്കില്‍ പ്രപഞ്ചനാമരൂപങ്ങളിലെല്ലാം വസ്തു ഒന്നാണെന്ന്‌ കണ്ടെ 
ത്തുന്നിടത്താണ്‌ സത്യസാക്ഷാത്കാരമെന്ന്‌ പറയേണ്ടതില്ലല്ലോ. ഐതരേ 
യോപനിഷത്ത്‌ പ്രഖ്യാപിക്കുന്നത്‌ നോക്കുക. “ആത്മാ വാ ഇദമേക ഏവാഗ്ര 
ആസീത്‌; നാന്യത്‌ കിഞ്ചന മിഷത്‌; സ ഈക്ഷത ലോകാനുസ്യജാ ഇതി - 
ഈ പ്രപഞ്ചനാമരുപങ്ങള്‍ വേര്‍തിരിയുന്നതിനു മുമ്പ്‌ ആത്മാവ്‌ 
ഒന്നുമാത്രമേയുണ്ടായിരുന്നുള്ളു. ചലിക്കുന്നതോ ചലിക്കാത്തതോ ആയ 
മറെറാന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഏകനായി ആ ആത്മാവ്‌ ലോകങ്ങളെ 
സൃഷ്ടിക്കാമെന്ന്‌ സങ്കല്‍പിച്ചു. സൃഷ്ടിക്ക്‌ മുമ്പ്‌ ആത്മാവു ഒന്നുമാത്രമേ 
ഉണ്ടായിരുന്നുള്ളൂവെങ്കില്‍ ഏതു വസ്തുവിനെക്കൊണ്ട്‌ ലോകങ്ങളെ 
സൃഷ്ടിക്കാമെന്നാണ്‌ ആത്മാവു സങ്കല്‍പിച്ചത്‌. തന്നെത്തന്നെ പലതാക്കി 
ക്കാണിച്ച്‌ ലോകങ്ങളെ സൃഷ്ടിക്കാമെന്ന്‌ സങ്കല്‍പിച്ചു എന്ന്‌ സ്പഷ്ടം. 
അപ്പോള്‍ ആ ലോകങ്ങളെ സൃഷ്ടിക്കാനുണ്ടായിരുന്ന സാമഗ്രിയും 
സൃഷ്ടിക്കപ്പെട്ട ലോകങ്ങളും സൃഷ്ടികര്‍ത്താവും സൃഷ്ടി കര്‍മ്മവും എല്ലാം 
ആത്മാവു തന്നെയാണെന്ന കാരൃത്തില്‍ സംശയിക്കാനിടയില്ലല്ലോ. 
ഛാന്ദോഗ്യോപനിഷത്തില്‍ പിതാവായ ഉദ്ദാലകന്‍ മകനായ ശ്വേതകേതുവിന്‌ 
ഈ അദ്വൈത സത്യം കുറെക്കൂടി സ്പഷ്ടമാക്കി തെളിയിച്ചുകൊടു 
ക്കുന്നുണ്ട്‌. മണ്‍പാത്രങ്ങളുടെയെല്ലാം കാരണമായ മണ്ണിനെ വേണ്ടവണ്ണം 
ധരിച്ചാല്‍ ഇതുവരെ ഉണ്ടായിട്ടുള്ളതും ഇനിയുണ്ടാകാവുന്നതുമായ എല്ലാ 
മണ്‍പാത്രങ്ങളുടേയും രഹസ്യം വെളിപ്പെട്ടുകിട്ടുന്നതാണ്‌. എന്താണ്‌ 
രഹസ്യം? പാത്രങ്ങളിലെല്ലാം വസ്തു, മണ്ണ്‌ മാത്രമാണെന്നും ഭിന്നഭിന്ന 
പാത്രങ്ങളായി കാണപ്പെടുന്ന രൂപങ്ങളെല്ലാം കേവലം മണ്ണിന്‍െറ വികാരം 
മാത്രമാണെന്നുമുള്ള രഹസ്യം. കാര്യരൂപങ്ങളില്‍ തങ്ങിനില്‍ക്കുന്ന ഈ 
കാരണ രഹസ്യം വെളിപ്പെടുത്തിക്കൊടുത്തിട്ട്‌ ഉദ്ദാലകന്‍ ശ്വേതകേതു 


44 ശ്രീനാരായണ ഗുരുദേവഷ്യതികശീ സന്ധ്രര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


വിനോട്‌ വീണ്ടും പറഞ്ഞു- സദേവ സമയ ഇദമഗ്ര ആസീദ്‌ ഏകമമേവാദ്വി 
തീയം-സനമ്യ, ഇക്കാണുന്ന പ്രപഞ്ചനാമരുപങ്ങള്‍ വേര്‍തിരിയുന്നതിന്‌ മുമ്പ്‌ 
രണ്ടില്ലാത്ത ഒന്നുമാത്രമായ സത്തേ ഉണ്ടായിരുന്നുള്ളു. ഇവിടെ പ്രപഞ്ച 
ത്തിന്‍െറ പരമകാരണമായ സത്യം അദ്വൈത ബോധവസ്തുവാണെന്നുറ 
പ്പിക്കാന്‍ “ഒന്നു” മാത്രമായ, രണ്ടില്ലാത്ത, എന്ന്‌ മുന്നു വിശേഷണങ്ങളാണ്‌ 
ഉപനിഷത്‌ പ്രയോഗിച്ചിരിക്കുന്നത്‌. സ്വഗതഭേദം, സജാതീയഭേദം, വിജാ 
തീയഭേദം ഇങ്ങനെ മുന്ന്‌ വിധം ഭേദങ്ങളാണ്‌ ഒരു വസ്തുവിനുണ്ടാകുന്നത്‌. 
ഈ മുന്ന്‌ ഭേദങ്ങളും പരമകാരണമായ സത്യവസ്തുവില്‍ ഇല്ലെന്നു നിഷേ 
ധിക്കാനാണ്‌ മൂന്നു വിശേഷണങ്ങള്‍ ചേര്‍ത്തിരിക്കുന്നതെന്ന്‌ ശാസ്ത്രം 
ഘോഷിക്കുന്നു. ഒരു വൃക്ഷത്തിന്‌ ശാഖകള്‍, ഇല, പൂവ്‌, കായ്‌ എന്നിവ 
യൊക്കെ തന്നില്‍തന്നെ ഉണ്ടെന്ന്‌ തോന്നാവുന്ന ഭേദങ്ങളാണ്‌. ഇതാണ്‌ 
സ്വഗത ഭേദം. പരമസത്ൃത്തില്‍ ഇങ്ങനെ അവയവരുപത്തിലുള്ള യാതൊരു 
സ്വഗതഭേദവുമില്ലെന്ന്‌ കാണിക്കാനാണ്‌ ഒന്ന്‌ എന്ന വിശേഷണം 
ചേര്‍ത്തിരിക്കുന്നത്‌. പരമസത്യം അവയവങ്ങളില്ലാത്ത അഖണ്ഡവസ്തു 
വാണെന്നു സാരം. ഇനി ഒരു വൃക്ഷത്തിന്‌ സമാനമായി മറെറാരു വൃക്ഷ 
മുണ്ടെന്നുവന്നാല്‍ ആ വൃക്ഷങ്ങള്‍ക്കു തമ്മില്‍ ഒരേ വര്‍ഗ്ഗത്തില്‍പ്പെട്ട 
രണ്ടെണ്ണം എന്ന സജാതീയ ഭേദം സംഭവിക്കാം. ബോധസ്വരുപമായ സത്യ 
ത്തിന്‌ പ്രപഞ്ചസൃഷ്ടി സമയത്ത്‌ സഹായമായി മറെറാരു ബോധവസ്തുകൂടി 
ഉണ്ടെന്നുവന്നാല്‍ ആരണ്ടിനും തമ്മില്‍ ഈ സജാതീയഭേദം വരാം. 
സജാതീയഭേദവും പരമ സത്യസ്വരൂപത്തില്‍ നിഷേധിക്കാന്‍ വേണ്ടിയാണ്‌ 
ഉപനിഷത്ത്‌ “മാത്രമായ” എന്ന വിശേഷണം ചേര്‍ത്തിരിക്കുന്നത്‌. വൃക്ഷ 
ത്തോടൊപ്പം വൃക്ഷമല്ലാത്ത ഒരു പാറയോ അതുപോലെ മറെറന്തെങ്കിലുമോ 
ഉണ്ടെന്നുവന്നാല്‍ അവയ്ക്കു തമ്മില്‍ പല വര്‍ഗ്ഗത്തില്‍പ്പെട്ട വസ്തുക്കള്‍ക്കു 
തമ്മിലുണ്ടാകുന്ന വിജാതീയഭേദം വന്നുചേരും. ്രപഞ്ചസൃഷ്ടിക്ക്‌ മുമ്പ്‌ 
പരമാത്മാവിന്‌ ചേതനമല്ലാത്ത എന്തെങ്കിലും സാമഗ്രികൂടി സഹായമായി 
ട്ടുണ്ടായിരുന്നു എന്നുവന്നാല്‍ അവയ്ക്കുതമ്മില്‍ ഈ വിജാത1യഭേദം വന്നു 
ചേരുന്നതാണ്‌. പ്രപഞ്ചസൃഷ്ടിയില്‍ പുരുഷനില്‍ നിന്നു വേറെയായി 
അചേതനമായ പ്രകൃതിയെ അംഗീകരിക്കുന്ന സാംഖ്യമതം പുരുഷനില്‍ 
വിജാതീയഭേദം അംഗീകരിക്കുകയാണ്‌. പക്ഷേ ഈ സാംഖ്യമതം ശ്രുതിക്കു 
വിരുദ്ധമാണ്‌. യുക്തിക്കും അനുഭവത്തിനും വിരുദ്ധമാണെന്ന്‌ നാം നേരത്തെ 
കണ്ടു. ശ്രുതി യുക്ത്യനുഭവങ്ങളില്‍ പുടപാകം ചെയ്തുറപ്പിച്ച്‌ ആയിരമായിരം 
കൊല്ലങ്ങളായി പരീക്ഷിച്ചു തിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്‌ ഉപനിഷത്‌ 
പ്രഖ്യാപിതമായ അദ്വൈത തത്ത്വം. പരമസത്യത്തില്‍ വിജാതീയഭേദം 
നിഷേധിക്കാനായിട്ടാണ്‌ ഉപനിഷത്ത്‌ “രണ്ടില്ലാത്ത്‌ എന്ന വിശേഷണം 
ചേര്‍ത്തിരിക്കുന്നത്‌. ഇങ്ങനെ സ്വരൂപസ്ഥിതിയില്‍ എല്ലാവിധ ഭേദഭാവനകളും 
സര്‍വ്വഥാ നിഷേധിച്ചിരിക്കുന്ന ഒരു പരമസത്യത്തില്‍ ആവര്‍ത്തിച്ചുണ്ടായി 
മറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്‌ രപപഞ്ചരപതിഭാസങ്ങളെങ്കില്‍ ആ 
പ്രപഞ്ചത്തിന്‍െറ സൃഷ്ടികര്‍ത്താവും സൃഷ്ടി കര്‍മ്മവും (പപഞ്ച 
സൃഷ്ടിക്കാവശ്യമായ സാമഗ്രികളും പ്രപഞ്ചവും എല്ലാം ആ സത്യ വസ്തു 
തന്നെയാണെന്നുള്ള കാര്യം ആര്‍ക്കു നിഷേധിക്കാന്‍ പററും. ഉദ്ദാലകമഹര്‍ഷി 


ദൈവദശകം 45 


ശ്വേതകേതുവിനിക്കാര്യം വെളിപ്പെടുത്തിക്കൊടുത്തിട്ട്‌ വീണ്ടുമിങ്ങനെ 
പറയുന്നു. സയ ഏഷോ/ണിമാ ഐതദാത്മ്യമിദം സര്‍വ്വം തത്‌ സത്യം സ 
ആത്മാ തത്ത്വമസി ശ്വേതകേതോ - ആ ഈ സത്യം അത്യന്തം സൂക്ഷ്മമാണ്‌. 
ഇക്കാണുന്നതെല്ലാം ആ സത്യസ്വരൂപം തന്നെയാണ്‌, അതു സത്യമാണ്‌, 
അതാത്മാവാണ്‌, ശ്വേതകേതോ! അതു നീ തന്നെയാണ്‌. “അതു നീ 
തന്നെയാണ്‌” എന്ന അര്‍ത്ഥത്തില്‍ പ്രസിദ്ധമായി ത്തീര്‍ന്നിട്ടുള്ള ഈ 
“തത്ത്വമസി” മഹാവാക്യം അനേകം തവണ ആവര്‍ത്തിച്ച്‌ മകന്‍ ബോദ്ധ്യ 
പ്പെടുത്തികൊടുക്കാന്‍ പിതാവു ശ്രമിക്കുന്നുണ്ട്‌. ഒരു പരീക്ഷണശാലയില്‍ 
ശാസ്ത്ര തത്ത്വങ്ങള്‍ പരീക്ഷിച്ചുറപ്പിക്കുന്ന ചിട്ടയോടുകുടിയാണ്‌ ഉപനിഷത്ത്‌ 
ഈ തത്ത്വമസി തത്ത്വം വിവരിക്കുന്നത്‌. ഛാന്ദോഗ്യോപനിഷത്തിലെ ഈ 
പിതൃപുശ്ര സംവാദഭാഗം മാത്രം ശ്രദ്ധിച്ചുപഠിക്കുമെങ്കില്‍ ഏതൊരു ജിജ്ഞാ 
സുവിനും അനായാസേന പരമസത്യം വെളിപ്പെട്ടുകിട്ടുന്നതാണ്‌. “തത്ത്വമസി” 
മഹാവാക്യം സാക്ഷാത്കരിച്ചനുഭവിച്ചുകൊണ്ട്‌ ആ അനുഭവരഹസ്യമാണു 
ഗുരുദേവന്‍ അഞ്ചാം പദ്യത്തില്‍ പ്രതിപാദിച്ചിരിക്കുന്നത്‌. സത്യം അദ്വൈത 
ബോധ മാണെന്നുള്ള ഉപനിഷത്‌ പ്രഖ്യാപനങ്ങളില്‍ ഭാഷയ്ക്ക്‌ വളവോ 
തിരിവോ ഒന്നുമില്ലാതിരിക്കേ ഇതേക്കുറിച്ചുള്ള അഭിപ്രായവ്യത്യാസങ്ങള്‍ 
അപക്വങ്ങളായ അല്പദര്‍ശനങ്ങളുടെ ഫലമാണെന്ന്‌ തീരുമാനിക്കാമല്ലോ. 
ഒന്നിലധികം ഉപനിഷത്തുകള്‍ ആവര്‍ത്തിച്ചു പ്രഖ്യാപിക്കുന്ന സത്ൃദര്‍ശന 
ടരഹസ്യമിതാണ്‌. 


മനസൈവേദമാപ്തര്യം 
നേഹനാനാസ്ത? കിഞ്ചന; 
മൃത്യോഃ സ മൃത്യും ഗച്ഛതി 
യ ഇഹ നാനേവ പശ്യതി 


ഇവിടെ ലേശം പോലും പലതില്ല. മനസ്സുകൊണ്ട്‌ ഇക്കാര്യം നല്ലപോലെ 
അനുഭവിച്ചറിയണം. ഇവിടെ പലതുണ്ടെന്നപോലെ ആരുകാണുന്നുവോ 
അയാള്‍ മരണത്തില്‍ നിന്നു മരണത്തിലേയ്ക്ക്‌ പാഞ്ഞുകൊണ്ടിരിക്കുന്നു. 
മഹത്തായ ഈ ഉപനിഷത്‌ സത്യം സാക്ഷാത്കരിച്ച്‌ ഒരു നിമിഷംപോലും 
അതില്‍നിന്നും വഴുതിപ്പോകാതെ കര്‍മ്മരംഗത്തില്‍ ചരിച്ചജീവന്‍മുക്തനാണ്‌ 
ശ്രീനാരായണ ഗുരുദേവന്‍. അദ്ദേഹത്തിന്‍െറ ദൈനംദിന ജീവിതചര്യയില്‍ 
തിളങ്ങിനിന്ന സ്വാനുഭവമാണ്‌ അഞ്ചാം ശ്ലോകത്തില്‍ വിവരിക്കുന്നത്‌. സര്‍വ്വം 
ഖലിദം ബ്രഹ്മ-ഇക്കാണുന്നതൊക്കെ ബ്രഹ്മമാണ്‌ എന്ന ഉപനിഷത്ദര്‍ശന 
മാണ്‌ അഞ്ചാം പദ്യത്തില്‍ നാം കാണുന്നത്‌. 


ശക്തനും ശക്തിയും ഒന്നുതന്നെ 


അഖണ്ഡബോധവസ്തുവായ ബ്രഹ്മത്തില്‍ മായയാണ്‌ പ്രപഞ്ചത്തെ 
സൃഷ്ടിക്കുന്നതെന്നല്ലേ വേദാന്ത സിദ്ധാന്തം. മായ സ്പന്ദിച്ചുയര്‍ന്ന്‌ പ്രപഞ്ച 
സൃഷ്ടി നടത്തുമ്പോഴും ്രഹ്മത്തിന്‌ ചലനമോ വികാരമോ സംഭവിക്കുന്നി 
ല്ലെന്നും വേദാന്തം ഘോഷിക്കുന്നു. എന്താണീ മായ? ഈ മായയും ബ്രഹ്മവും 


46 ശ്രീനാരായണ ഗുരുദേവകൃതികശീ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


വാസ്തവത്തില്‍ രണ്ടല്ലേ? ്രഹ്മം അചഞ്ചലം, മായചഞ്ചലം, (്രഹ്മം 
ചേതനം, മായ ജഡം. ബ്രഹ്മം ഉണ്ടാകാത്തതും മറയാത്തതും, മായ ഉണ്ടായി 
മറയുന്നത്‌. ഇതുരണ്ടും എങ്ങനെ ഒന്നാകും? ഇതു രണ്ടും ഒന്നല്ലെങ്കില്‍ ഇക്കാ 
ണുന്നതെക്കെ ബ്രഹ്മം തന്നെ എന്ന ദര്‍ശനം എങ്ങനെ ശരിപ്പെടും? ബ്രഹ്മ 
ത്തെയും മായയെയും കുറിച്ചുള്ള ഇത്തരം ചോദ്യങ്ങള്‍ക്കെല്ലാം അന്തിമമായ 
മറുപടി നല്‍കിക്കൊണ്ടാണ്‌ ഗുരുദേവന്‍ ദൈവദശകത്തിലെ ആറാം പദ്യം 
രചിച്ചിരിക്കുന്നത്‌. നമുക്കാദ്യമായി പദ്യത്തിലെ സാമാന്യഭാവം ഗ്രഹിക്കാന്‍ 
നോക്കാം. 


6 നീയല്ലോ മായയും മായാ- 
വിയും മായാവിനോദനും 
നീയല്ലോ മായയെ നീക്കി- 
സ്സായൂജ്യം നല്‍കുമാര്യനും 
മായ - പ്രപഞ്ചസൃഷ്ടിക്കു കാരണമായ ദൈവശക്തി; മായാവി-മായയെ 
പ്രവര്‍ത്തിപ്പിക്കുന്ന ഇന്ദ്രജാലക്കാരന്‍; മായാവിനോദന്‍ - ആ ഇന്ദ്രജാലത്തില്‍ 
രസിക്കുന്നവന്‍; മായയെ നീക്കി - മായാമോഹമകററി, ശക്തിയെ ഒഴിച്ച്‌ മാററി; 
സായുജ്യം-മോക്ഷം, അഖണ്ഡബോധസ്ഥിതി; ആര്യന്‍ - ഗുരു, പരമപുരുഷന്‍. 
അല്ലയോ ദൈവമേ, പ്രപഞ്ചസൃഷ്ടിക്ക്‌ ഹേതുഭൂതമായ ദൈവശക്തിയും 
അങ്ങുതന്നെയാണ്‌. അങ്ങുതന്നെയാണ്‌ ആ ദൈവശക്തിയെ പ്രവര്‍ത്തിപ്പി 
ക്കുന്ന ഐന്ദ്രജാലികനും. സൃഷ്ടി സ്ഥിതിപ്രളയങ്ങളാകുന്ന ഇന്ദ്രജാല ലീ 
ലകളില്‍ രസിക്കുന്നയാളും അവിടുന്നുതന്നെ. ഒടുവില്‍ മായാമോഹങ്ങളൊക്കെ 
അകററി, ശക്തിയെ ഒഴിച്ചു മാററി മോക്ഷം അഥവാ അഖണ്ഡബോധസ്ഥിതി 
നേടി തരുന്നതും പരമപുരുഷനായി വര്‍ത്തിക്കുന്ന അങ്ങുതന്നെയാണ്‌. 


എന്താണീ മായ? 


പ്രപഞ്ചനിര്‍മ്മിതിക്കായി സ്പന്ദിച്ചുയരുന്ന ദൈവശക്തിയാണ്‌ മായ. 
മായ നിര്‍മ്മിക്കുന്ന കാര്യരുപങ്ങളെ മാത്രമേ കണ്ടറിയാന്‍ പററു. മായയുടെ 
ശുദ്ധരൂപം കണ്ടറിയാന്‍ പററുന്നതല്ല. ഉണ്ടായി മറയുന്ന കാര്യരൂപങ്ങളെ 
കാണുമ്പോള്‍ ഇവയെ ഉണ്ടാക്കി മറയ്ക്കുന്ന ദൈവശക്തിയായ മായയെ 
നമുക്കൂഹിച്ചറിയാം. ഇക്കാരണത്താല്‍ മായയ്ക്ക്‌ “അവ്യക്തം” എന്ന പേരു 
തന്നെ നല്‍കപ്പെട്ടിട്ടുണ്ട്‌. മായാകാര്യങ്ങളെല്ലാം മാറിത്തന്നാല്‍ പിന്നെ മായി 
കനായ ദൈവം മാത്രമേ കാണാനുണ്ടാവു. മായ കാണപ്പെടുകയേയില്ല. മായ 
സ്പന്ദിച്ചുയര്‍ന്നാല്‍ ആദ്യമായി ആത്മസത്യത്തെ മറച്ചുകൊണ്ട്‌ ഒരു മുടുപ 
ടമുണ്ടാക്കുന്നു. തുടര്‍ന്ന്‌ അഹങ്കാരം, പ്രാണന്‍, മനസ്സ്‌, ബാഹ്യശരീരം എന്നീ 
ക്രമത്തില്‍ വ്യക്തി ശരീരങ്ങളെ നിര്‍മ്മിക്കുകയാണ്‌ മായയുടെ ജോലി. ലോക 
ത്തില്‍ കാണുന്ന പ്രാണന്‍ മുതല്‍ ഇങ്ങോട്ടുള്ള എല്ലാ ബാഹൃശരീരങ്ങളും 
ഇങ്ങനെ മായാനിര്‍മ്മിതങ്ങളാണ്‌. ബാഹൃശരീരങ്ങളെ വേര്‍തിരിച്ചു പഠിച്ചാല്‍ 
മായയുടെ ഒരു പരിണാമ്രകമം വ്യക്തമായി അറിയാന്‍ കഴിയുന്നതാണ്‌. 
സത്ത്വം, രജസ്‌, തമസ്‌ എന്നീ ഗുണക്രമത്തിലാണ്‌ മായ പരിണമിക്കുന്നത്‌. 


ദൈവദശകം 47 


സത്വം പ്രകാശത്തിന്‍െറയും രജസ്‌ കര്‍മ്മത്തിന്‍െറയും തമസ്‌ മോഹത്തി 
ന്‍െറയും ഗുണങ്ങളാണ്‌. സത്യത്തോടടുത്തു നില്‍ക്കുന്ന മായാകാര്യങ്ങളില്‍ 
സത്ത്വഗുണത്തിനാണ്‌ പ്രാധാന്യം. സത്ത്വഗുണത്തിനും തമോഗുണത്തിനും 
മധ്യേ വര്‍ത്തിക്കുന്നതാണ്‌ കര്‍മ്മപ്രധാനമായ രാജോഗുണം. സത്യബോധം 
തീരെ നശിച്ച്‌ ജഡത്വം കട്ടികൂടിവരുന്ന ഇരുണ്ട തലമാണ്‌ തമോഗുണം. അതു 
കൊണ്ടാണ്‌ സത്യം സാക്ഷാത്കരിക്കാന്‍ കൊതിക്കുന്നവര്‍ നിസ്സംഗത്വം, സമ 
ഭാവന, കാരുണ്യം തുടങ്ങിയ സത്ത്വഗുണോത്പാദകങ്ങളായ മനോവൃത്തി 
കള്‍ വളര്‍ത്തിക്കൊണ്ടുവരണമെന്ന്‌ ശാസ്ത്രം ആവശ്യപ്പെടുന്നത്‌. ലോക 
ത്തു കാണപ്പെടുന്ന എല്ലാ പ്രപഞ്ചഘടകങ്ങളും വിവിധാനുപാതത്തില്‍ ഈ 
മൂന്ന്‌ ഗുണങ്ങള്‍ ചേര്‍ന്നുണ്ടായിരിക്കുന്നവയാണ്‌. മനുഷ്യവ്യക്തികളില്‍ ഈ 
മൂന്ന്‌ ഗുണങ്ങളുടെയും പല രൂപത്തിലുള്ള സങ്കലനം വ്യക്തമായി തിരിച്ചറി 
യാന്‍ പ്രയാസമൊന്നുമില്ല. 


മായയും യുക്തിയും 

പൂര്‍ണസത്യബോധത്തെ മറച്ചുകൊണ്ടാണ്‌ മായ ഉദയം ചെയ്യുന്നതെന്നു 
പറഞ്ഞുവല്ലോ. സത്യത്തിനു മറ അഥവാ ആവരണം നിര്‍മ്മിക്കുകയാണ്‌ 
മായയുടെ ഒരു ജോലി. മായാസ്പന്ദനത്തിന്‌ ശക്തി കൂടുംതോറും ഈ 
ആവരണത്തിന്‌ കട്ടി കൂടിവരും. ശുദ്ധജഡത്തിലെത്തുമ്പോള്‍ മറയുടെ കട്ടി 
പൂര്‍ണമാകുന്നു. ഇങ്ങനെ സത്യത്തെ മറയ്ക്കുന്ന പ്രവര്‍ത്തനത്തെയാണ്‌ 
മായയുടെ ആവരണശക്തിയെന്ന്‌ പറയുന്നത്‌. ആവരണത്തിന്‍െറ കട്ടിയനു 
സരിച്ച്‌ മായ സത്യവസ്തുവിനെ അനേകമായി വിഭജിച്ച പോലെ നിരവധി 
അപൂര്‍ണ ദര്‍ശനങ്ങളെ ഉണ്ടാക്കിക്കാണിക്കുകയും ചെയ്യും. സൂര്യചന്ദ്ര 
മനുഷ്യ പക്ഷിമൃഗാദി സകല ഭൂതവര്‍ഗ്ഗങ്ങളും ഇങ്ങനെ ഉണ്ടായിക്കാണ 
പ്പെടുന്ന കാഴ്ചകളാണ്‌. അപൂര്‍ണ ദര്‍ശനങ്ങളെ ഇങ്ങനെയുണ്ടാക്കി കാണി 
ക്കുന്ന പ്രവര്‍ത്തനത്തെയാണ്‌ മായയുടെ വിക്ഷേപശക്തിയെന്നു പറയുന്നത്‌. 
മായയുടെ ഈ രണ്ട്‌ പ്രവര്‍ത്തനങ്ങളെ യും ഇന്ദ്രജാലവിദ്യയോടുപമിക്കാവു 
ന്നതാണ്‌. ഇന്ദ്രജാല പ്രകടനത്തില്‍ ഒരൈന്ദ്രജാലികന്‍ പല പദാര്‍ത്ഥങ്ങളും 
ഉണ്ടാക്കി കാണിക്കുന്നു. പ്രകടനത്തിന്‌ പ്രഭാവം വര്‍ദ്ധിക്കുന്തോറും കളിയില്‍ 
മയങ്ങുന്ന കാഴ്ചക്കാര്‍ ഐന്ദ്രജാലികനെ മറന്നുപോകുന്നു. ഒരൈന്ദ്രജാലി 
കന്‍ യുദ്ധം പ്രദര്‍ശിപ്പിക്കുന്നിടത്ത്‌ അയാള്‍ പൂര്‍ണമായും ആകാശത്തേയ്ക്കു 
യര്‍ന്ന്‌ മറയുന്നതായിട്ടാണ്‌ കാഴ്ചക്കാര്‍ കാണുന്നത്‌. ഇതാണ്‌ ഇന്ദ്രജാലവിദ്യ 
യുടെ ആവരണശക്തി. ഉണ്ടാക്കിക്കാണിക്കപ്പെടുന്ന പദാര്‍ത്ഥങ്ങള്‍ ഇന്ദ്രജാല 
വിദ്യയുടെ വിക്ഷേപശക്തികൊണ്ട്‌ ഉളവാകുന്നവയാണ്‌. പ്രകടനത്തിലെ 
കാഴ്ചകള്‍ അവസാനിച്ചാല്‍ ഐന്ദ്രജാലികനെ വ്യക്തമായി വേര്‍തിരിച്ച്‌ 
കാണാന്‍ കഴിയും. ഐന്ദ്രജാലികന്‍െറ ശക്തിയെ ശുദ്ധരൂപത്തില്‍ ഒരിക്കലും 
കാണാന്‍ കഴിയുകയില്ല. അതുപോലെ തന്നെ അയാളുടെ പ്രകടനത്തെ 
യുക്തികൊണ്ടൊരിക്കലും വിലയിരുത്തുവാനും സാധ്യമല്ല. ഏകാഗ്രത 
ശീലിക്കുന്ന ഐന്ദ്രജാലികന്‍ അഭ്യാസം ദൃഡ്പ്പെടുത്തുമ്പോള്‍ ഒരു 
ഘട്ടത്തില്‍ മനസ്സിന്‌ ഇന്ദ്രജാല പ്രകടനത്തിനുള്ള കഴിവു വന്നുചേരുന്നു. 
ഇതിന്‍െറ യുക്തിയെന്തെന്ന്‌ ഐന്ദ്രജാലികനുപോലും വിവരിക്കാന്‍ 


48 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


കഴിയുന്നതല്ല. മായയുടെ സൃഷ്ടിയായ മനസ്സിന്‍െറ കഴിവുകളെല്ലാം 
യുക്തിക്കതീതമായി വര്‍ത്തിക്കുന്ന ദൈവമായയുടെ പ്രതിഫലനങ്ങളാണ്‌. 
ഐന്ദ്രജാലികന്‍ പ്രകടനം നടത്തുമ്പോള്‍ മാത്രമേ അയാളുടെ ശക്തിയെ 
ക്കുറിച്ച്‌ നമുക്കൂഹിക്കാന്‍ പററു. പ്രകടനമില്ലാതിരിക്കുമ്പോള്‍ അയാള്‍ക്ക്‌ 
ആ ശക്തി ഉണ്ടെന്നുപോലും അറിയാന്‍ കഴിയുന്നതല്ല. ഒന്നിന്‍െറയും 
ശക്തിയെ നേരിട്ടു കാണാന്‍ സാദ്ധ്യമല്ല. ശക്തി കാരൃരൂപത്തില്‍ പ്രവര്‍ത്തി 
ക്കുമ്പോള്‍ ഈഹിച്ചറിയാനേ പററൂ. അഗ്നിക്ക്‌ ദഹന ശക്തിയുണ്ട്‌. വായുവിന്‌ 
ചലനശക്തിയുണ്ട്‌. ഇതൊക്കെ പ്രവര്‍ത്തനാവേളയില്‍ ഈഹിച്ചറിയുന്നതാണ്‌. 
ഒരാള്‍ക്ക്‌ അമ്പത്‌ കിലോഗ്രാം ഭാരം പൊക്കാനുള്ള ശക്തിയുണ്ട്‌. ഭാരം 
പൊക്കുമ്പോൾ ഇക്കാര്യം നമുക്കൂഹിച്ചറിയാമെന്നല്ലാതെ ഭാരം പൊക്കാനുള്ള 
ശക്തിയെ നേരിട്ടു കണ്ടറിയാന്‍ കഴിയുകയില്ലല്ലോ. ഇതുതന്നെയാണ്‌ 
ദൈവമായയുടെയും സ്വഭാവം. 


മായയുടെ യഥാര്‍ത്ഥരുപം തമസാണ്‌. അജ്ഞാനം അഥവാ ജഡം മാ 
ത്രമാണ്‌ മായാസ്വരുപമെന്നര്‍ത്ഥം. ആദ്യപരിണാമഘട്ടങ്ങളില്‍ പ്രകാശമയി 
യായിരിക്കുമെന്നും മററും പറഞ്ഞത്‌ സത്യ സ്വരൂപത്തിന്‍െറ പ്രതിഫലനം 
അവിടെ കൂടുതല്‍ ഉള്ളതുകൊണ്ടാണ്‌. അജ്ഞാനമാണ്‌ മായാസ്വരൂപമെന്നു 
ളളതിന്‌ അനുഭവം തന്നെയാണ്‌ തെളിവ്‌. മായയെ ഒഴിച്ചുമാററി അത്മസ 
ത്യം സാക്ഷാത്കരിച്ചിട്ടില്ലാത്ത ആര്‍ക്കെങ്കിലും ജീവിതസത്യമെന്തെന്ന്‌ ഇ 
തുവരെ തെളിഞ്ഞുകിട്ടിയിട്ടുണ്ടോ? അപ്പോള്‍ അജ്ഞതയാണ്‌ നമ്മുടെ ഇ 
പ്പോഴത്തെ ജീവിതത്തെ നിലനിര്‍ത്തിപ്പോരുന്നതെന്ന്‌ സ്പഷ്ടം. ജഡവും 
മോഹവും മായാകാര്യങ്ങളാണ്‌. ജ്ഞാനലേശമില്ലാത്ത ഘടപടാദിയുടെ സ്വ 
രൂപം ജഡമാണെന്നുള്ളതില്‍ സംശയമില്ലല്ലോ. ജഡപദാര്‍ത്ഥങ്ങളുടെ സ്വഭാ 
വത്തെയോ സ്വരൂപത്തെയോ കുറിച്ച്‌ ഒരറിവുമില്ലാതെ ബുദ്ധി അവയില്‍ കു 
ടുങ്ങിപ്പോകുന്നതു തന്നെയാണ്‌ മോഹം. മായയുടെ ഈ ജഡമോഹങ്ങള്‍ 
ക്ക്‌ ഒരിടത്തും ഒരന്ത്യം കാണുന്നുമില്ല. ഭകികദൃഷ്ട്യാ ഈ ജഡമോഹങ്ങ 
ളാണ്‌ സകലരുടേയും അനുഭവം. യുക്തിയുടെ ദൃഷ്ടിയില്‍ ഇതെന്താണെ 
ന്നു നിര്‍വചിക്കാന്‍ ആര്‍ക്കും കഴിയുന്നുമില്ല. പ്രപഞ്ചത്തില്‍ ഒരു മണല്‍ത്ത 
രിയുടെ പോലും വസ്തുസ്വരുപം എന്തെന്ന്‌ അന്തിമമായി നിര്‍വ്വചിക്കാന്‍ 
പുറമേ അന്വേഷിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനും കഴിയുന്നില്ല. അതുകൊണ്ടാ 
ണ്‌ യുക്തിചിന്തകന്‍ മായ അനിര്‍വ്വചനീയമാണെന്ന്‌ വേദാന്തം ഘോഷിക്കു 
ന്നത്‌. മായയും മായാകാര്യങ്ങളും തീരെ ഇല്ലാത്തതാണെന്നു പറഞ്ഞുകൂടാ. 
ഇല്ലാത്തതു പ്രകാശിക്കുകയില്ലല്ലോ. എന്നാല്‍ ഉള്ളതാണെന്നുതന്നെ പറ 
യാമോ? അതും സാധ്യമല്ല. ആത്മസ്വരുപസാക്ഷാത്കാരത്തില്‍ മായയും മാ 
യാകാര്യങ്ങളും മാഞ്ഞുമറയുന്നു. ഉള്ളതാണെങ്കില്‍ എങ്ങനെയാണവ മാഞ്ഞു 
മറയുന്നത്‌? ഇവിടെ ലേശം പോലും പലതില്ല. എന്നിങ്ങനെ ശ്രുതി ശക്തി 
യായ ഭാഷയില്‍ പലതിനെ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്‌. 


മായയുടെ അത്ഭുത സ്വരൂപം 


ജഗത്തിനെ ഉണ്ടാക്കിയും ഇല്ലാതാക്കിയും കാണിക്കുന്നത്‌ ഈ മായ 
യാണ്‌. ചൈതന്യസ്വരുപനായ ആത്മാവിനെ ആശ്രയിക്കാതെ നിലനില്‍പ്പി 


ദൈവദശകം 49 





ല്ലാത്തതുകൊണ്ട്‌ മായ അസ്വതന്ത്രയാണ്‌. അസംഗനായ ആത്മാവിനെ 
പോലും ജഗത്‌ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളില്‍പ്പെടുത്തി മോഹിപ്പിക്കുന്ന 
തുകൊണ്ട്‌ സ്വതന്ത്രയുമാണ്‌. പരമകാരണവും അസംഗവുമായ ആത്മാവില്‍ 
അവള്‍ ജഗത്‌ പ്രതീതിയുളവാക്കുന്നു. സ്വശരീരത്തില്‍ ആത്മപ്രതിബിംബ 
ങ്ങളെയുളവാക്കി ജീവന്‍മാരെ സൃഷ്ടിക്കുന്നു. പരമകാരണമായ ആത്മാ 
വിന്‍െറ അസംഗത്വാദി സ്വഭാവങ്ങള്‍ക്കു ലേശംപോലും കോട്ടം തട്ടാതെയാണ്‌ 
മായ സകല പ്രപഞ്ചദൃശ്യങ്ങളേയും ഉളവാക്കുന്നത്‌. ഇല്ലാത്തതെന്തും ഉണ്ടാ 
ക്കിക്കാണിക്കാന്‍ കഴിവുള്ള മായയുടെ പ്രകടനം അത്ഭുതാവഹമെന്നേ പറ 
യേണ്ടു. വെള്ളത്തിന്‌ ദ്രവത്വവും, അഗ്നിക്ക്‌ ചൂടും, വായുവിന്‌ ചലനവും, 
പാറയ്ക്ക്‌ കാഠിന്യവും വെവ്വേറെ ഉണ്ടാക്കിത്തീര്‍ത്തത്‌ ഈ മായയല്ലാതെ 
മററാരാണ്‌? ഈ മായയെ ലോകം അറിയാതിരിക്കുന്നിടത്തോളം അവളുടെ 
ചമത്കാരങ്ങള്‍ പ്രത്യക്ഷത്തില്‍ അനുഭവിക്കാനിടവരുന്നു. അറിഞ്ഞുകഴി 
ഞ്ഞാലോ ഇന്ദ്രജാലം പോലെ അതു സ്വയം അടങ്ങുന്നു. പ്രപഞ്ചം ഉള്ളതാ 
ണെന്ന്‌ കരുതുന്നവര്‍ അതിനെക്കുറിച്ച്‌ അനേകം ചോദ്യങ്ങളുമായി മുന്നോട്ടു 
വരുന്നു. സത്യസാക്ഷാത്കാരത്തോടെ മാഞ്ഞുമറയുന്ന മായയേയും മായാ 
കാര്യമായ പ്രപഞ്ചത്തെയും കുറിച്ച്‌ എന്തു ചോദിക്കാനാണ്‌? ചോദ്യത്തിനു 
പരി ചോദ്യമാണെങ്കില്‍ അതിനു പരിഹാരം വീണ്ടും ചോദ്യമേയുളളൂ. 
വിസ്മയൈകരുപമായി എന്നും ചോദ്യരൂപത്തില്‍ അവശേഷിക്കുന്ന മായ 
യ്ക്ക്‌ പരിഹാരമുണ്ടോയെന്നന്വേഷിക്കയാണ്‌ ബുദ്ധിമാന്മാര്‍ ചെയ്യേണ്ടത്‌. 
രഹസ്യം അറിയാന്‍ ശ്രമിക്കുന്നതിനേക്കാള്‍ മായയെ ഒഴിച്ചുമാററാന്‍ മാര്‍ഗ 
മന്വേഷിക്കുക. ശ്രീനാരായണ ഗുരുദേവനെപ്പോലെയുള്ള ഭാരതീയ സത്യാ 
ന്വേഷികള്‍ ഈ പ്രയത്നത്തിലാണ്‌ അത്ഭുതകരമാം വണ്ണം വിജയം നേടി 
യിട്ടുള്ളത്‌. ഇരുട്ടിന്‍റെ ഉല്‍പത്തിസ്ഥാനം തിരഞ്ഞാല്‍ അറിയാന്‍ പററില്ല. 
അതിനു ശ്രമിക്കുന്നതിനെക്കാള്‍ വെളിച്ചം കൊണ്ടുവന്ന്‌ ഇരുട്ടകററുന്നതാണ്‌ 
നല്ലത്‌. പ്രപഞ്ചം മായയാണെന്ന്‌ തന്നെ നിശ്ചയിക്കാമല്ലോ എന്നാണെങ്കില്‍ 
വിരോധമില്ല. അങ്ങനെയാണെങ്കില്‍ ലോകപ്രസിദ്ധമായ മായയുടെ ലക്ഷ 
ണമന്വേഷിക്കുക. എന്താണെന്നു നിരൂപണം ചെയ്യാന്‍ വയ്യ. സ്പഷ്ടമായി 
പദാര്‍ത്ഥങ്ങളെ ഉണ്ടാക്കി മറയ്ക്കുന്നത്‌ കാണ്മാനുണ്ട്‌. ഇന്ദ്രജാലത്തിലും മററും 
ലോകം മായയെന്ന്‌ മനസ്സിലാക്കുന്നത്‌ ഇതുതന്നെയല്ലേ? ജഗത്ത്‌ സ്പഷ്ട 
മായി പ്രകാശിക്കുന്നു എന്നാല്‍ ഇതെന്താണെന്ന്‌ നിരൂപണം ചെയ്തറിയാന്‍ 
പററുന്നുമില്ല. 


യുക്തിഹീന പ€്രകാശസ്ധ്യ 
സംജ്ഞാ മായേതി കഥ്യതേ 


എന്നാണ്‌ ശ്രീശങ്കരശിഷ്യനായ സുരേശ്വരാചാര്യര്‍ മായയെ നിര്‍വ്വചി 
ക്കുന്നത്‌. യുക്തിക്ക്‌ വിലയിരുത്താന്‍ കഴിയാത്ത കാഴ്ചയാണ്‌ മായ. അതു 
കൊണ്ട്‌ ജഗത്ത്‌ മായാമയമാണ്‌. നിഷ്പക്ഷമായി പ്രപഞ്ച്രതിഭാ സത്തെ 
സമീപിക്കുന്ന ഒരാള്‍ക്ക്‌ ഈ നിഗമനത്തിലേ എത്താന്‍ കഴിയു. അപ്പപ്പോള്‍ 
കാണുന്ന കാഴ്ചകള്‍ക്ക്‌ ചില പേരുകള്‍ നല്‍കി അവ ഭാതിക ജീവിതത്തില്‍ 
എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന്‌ അന്വേഷിക്കുന്നതില്‍ കവിഞ്ഞ്‌ പ്രപ 


74-2003 4 


50 ശ്രീനാരായണ ഗുരുദേവക്യതികശി സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം / 


ഞ്ചത്തെ നിരൂപണം ചെയ്യാന്‍ പുറപ്പെടുമ്പോള്‍ എത്ര വലിയ പണ്ഡിതന്‍െറ 
മുമ്പിലും ഒരു ഘട്ടത്തിലെത്തിയാല്‍ അറിവില്ലായ്മ കടന്നുവരുന്നു. വെറും 
മനുഷ്യബിജത്തില്‍നിന്നും ദേഹേന്ദ്രിയാദി ഭാവങ്ങള്‍ എങ്ങനെയുണ്ടായി? 
അതില്‍ ചൈതന്യം എങ്ങനെ കടന്നു വരുന്നു ഇതിനൊക്കെ വ്യക്തമായ എ 
ന്തെങ്കിലും ഉത്തരമുണ്ടോ? ഇത്‌ പുരുഷബീജത്തിന്‍െറ സ്വഭാവമാണ്‌ എന്നൊ 
രാള്‍ പറഞ്ഞേക്കാം. അതയാള്‍ എങ്ങനെ മനസിലാക്കി. ചിലരുടെ ബീജ 
ത്തിന്‌ ആ സ്വഭാവം ഉണ്ട്‌. മററു ചിലരുടേതിന്‌ അത്‌ കാണുന്നില്ല. ഇതിനെ 
ന്താണ്‌ കാരണം? വാസ്തവത്തില്‍ അറിഞ്ഞുകൂട എന്നു പറയുന്നതിന്‍െറ 
പര്യായമല്ലേ “സ്വഭാവം” എന്ന്‌ പറയുന്നതും. ചോദ്യപരമ്പര ഇങ്ങനെ 
തുടരുകയാണെങ്കില്‍ “എനിക്കറിയില്ല” എന്നു പറയേണ്ട ഘട്ടം എത്ര വലിയ 
ശാസ്ര്രജ്ഞനും വന്നുചേരും. അജ്ഞതമാത്രമാണൊടുവില്‍ ശരണം. 
അതുകൊണ്ടാണ്‌ സത്യദര്‍ശികള്‍ ഇതിനെ ഇന്ദ്രജാലമെന്നു പറയുന്നത്‌. 
ശ്രീ വിദ്യാരണ്യ സ്വാമികള്‍ പറയുന്നത്‌ നോക്കുക- 


ഏതസ്മാത്കിമിവ്യേന്ദജാലമപരം 
യദ്ഗര്‍ഭവാസസ്ഥിതം 

രേതശ്ചേതതി ഹസ്തമസ്തകപദ 
പ്രോത്ഭുതനാനാങ്കുരം; 

പര്യായേണ ശിശുത്വ യദ്യനജരാ 
വേഷൈരനേമകകെര്‍വ്യതം 
പശ്യത്യത്തിശ്യണോതിജിഘതിതഥാ 
ഗച്ഛത്യഥാ ഗച്ഛതി. 


ഇതിനെക്കാള്‍ വലിയ ഇന്ദ്രജാലം എന്താണ്‌? ഗര്‍ഭപാത്രത്തില്‍ എത്തി 
ച്ചേരുന്ന ബീജം ജീവനുള്ളതായി ഭവിക്കുന്നു. അതില്‍ കയ്യും തലയും കാലു 
മൊക്കെ മുളയ്ക്കുന്നു. മാറി മാറി ബാല്യം, യവ്വനം, ജര എന്നിങ്ങനെ 
അനേകം വേഷങ്ങള്‍ അണിയുന്നു. കാണുന്നു, ഭക്ഷിക്കുന്നു, കേള്‍ക്കുന്നു, 
മണക്കുന്നു, വരുന്നു, പോകുന്നു എന്താശ്ചര്യം? ബീജദേഹങ്ങളെപ്പോലെ 
തന്നെ വിത്തും വൃക്ഷവും. വിത്ത്‌ എത്ര ചെറുത്‌? വൃക്ഷം എത്ര വലുത്‌? 
ഇതൊക്കെ മായാവൈഭവമല്ലാതെ പിന്നെന്താണ്‌? എല്ലാററിനെയും നിര്‍വചിച്ച്‌ 
കളയാമെന്ന്‌ ചിലര്‍ അഹങ്കരിക്കുന്നുണ്ട്‌. മനസ്സിനെത്തിച്ചേരാന്‍ കഴിയാത്ത 
കാര്യങ്ങളെ യുക്തികളിലൊതുക്കാന്‍ ശ്രമിക്കുന്നത്‌ വൃഥാവിലാണ്‌. എത്ര 
മഹാനായ ശില്‍പിക്കും മനസ്സാ ഭാവന ചെയ്യാന്‍ പോലും പററാത്തതല്ലേ 
പ്രപഞ്ച രചന? ചിന്തിച്ചു തീരുമാനിക്കാന്‍ വയ്യാത്ത കാര്യരുപങ്ങളെ 
ഉളവാക്കുന്ന ശക്തി “മായ്‌. എന്നാണ്‌ മായാനിര്‍വ്വചനം. ഈ മായാബീജം 
ഉറക്കത്തില്‍ പ്രകടമായി അനുഭവിക്കുന്നുമുണ്ട്‌. ജാഗ്രത്‌ സ്വപ്നലോകങ്ങള്‍ 
മുഴുവന്‍ അവിടെ അജ്ഞാനാവരണത്തില്‍ വിത്തില്‍ വ്ൃക്ഷമെന്നപോലെ 
ഒളിഞ്ഞു കിടക്കുന്നുവെന്ന്‌ പറയേണ്ടതില്ലല്ലോ. 


മായയും മായാവിയും മായാവിനോദനും ഒന്ന്‌ 


ഇനി നമുക്ക്‌ ദൈവദശക പദ്യത്തിലേക്ക്‌ നേരിട്ട്‌ ചെല്ലാം. മായയും 
മായാകാര്യങ്ങളും സത്യദര്‍ശനത്തോടെ മാഞ്ഞുമറയുന്ന അല്പകാലാനുഭവ 


ദൈവദശകം 51 


ങ്ങളെന്ന്‌ നാം കണ്ടുവല്ലോ. മായയ്ക്കുള്ളില്‍ നിന്നുകൊണ്ട്‌ മായയെ 
ഒരിക്കലും നിരൂപണം ചെയ്തറിയാന്‍ കഴിയുന്നതല്ലെന്ന്‌ വേദാന്തശാസ്ത്രം 
കണ്ടുപിടിച്ചു. മററു ശാസ്ത്രങ്ങളെപ്പോലെതന്നെ വേദാന്തവും ഇവിടെ 
പരാജയം സമ്മതിക്കുകയല്ലേ എന്ന്‌ ചിലര്‍ ചേദിച്ചേക്കാം. നിരൂപണം 
ചെയ്തറിയാന്‍ കഴിയുന്നില്ലെങ്കിലും മായയെ പൂര്‍ണമായി ഒഴിച്ചുമാററാന്‍ 
കഴിയുമെന്ന്‌ വേദാന്തം തെളിയിച്ചിട്ടുണ്ട്‌ ഇതാണ്‌ വേദാന്തത്തിന്‍െറ 
പ്രത്യേകത. ഇക്കാരണത്താല്‍ തന്നെയാണ്‌ 'അനാദിഃസാന്താ' എന്ന്‌ മായയെ 
ശാസ്ത്രം വിവരിച്ചിട്ടുള്ളത്‌. മായയുടെ ആരംഭം അറിയാന്‍ കഴിയുന്നില്ലെ 
ങ്കിലും അതിനെ അവസാനിപ്പിക്കാന്‍ കഴിയുമെന്ന്‌ ചുരുക്കം. അങ്ങനെ 
മായയെ അവസാനിപ്പിച്ചവരില്‍ ഒരാളാണ്‌ ഗുരുദേവന്‍. മായ അസാനിക്കുന്ന 
തോടെ ഇവിടെ ലേശം പോലും പലതില്ല. വസ്തു ഒന്നേയുള്ളൂ എന്ന്‌ 
തെളിയുന്നു. വസ്തു ഒന്നേയുള്ളുവെങ്കില്‍ നേരത്തെ മായാമണ്ഡലത്തില്‍ 
നിന്നപ്പോള്‍ പലതുള്ളതുപോലെ തോന്നിയതെങ്ങനെ? വസ്തുബോധം 
അപൂര്‍ണമായിരുന്നതുകൊണ്ട്‌ ഒരേവസ്തു തന്നെ പലതായി വിഭജിക്കപ്പെട്ട 
തുപോലെ തോന്നി. അത്രേയുള്ളു. വസ്തുബോധത്തെ അപൂര്‍ണമാക്കി 
വിഭജിക്കുന്ന വസ്തുശക്തി തന്നെയാണ്‌ മായ. വസ്തുവില്‍ ഇങ്ങനെയൊരു 
ശക്തിയുടെ ആവശ്യമെന്ത്‌ എന്ന ചോദ്യത്തിന്‌ പൂര്‍ണസാക്ഷാത്കാരം 
ഉണ്ടാകുന്നതുവരെ ഉത്തരം കിട്ടുന്നതല്ല. പൂര്‍ണസക്ഷാത്കാരം ലഭിച്ചുകഴി 
ഞ്ഞാല്‍ മായതന്നെ സ്വയം മറഞ്ഞുപോകുന്നതുകൊണ്ട്‌ ഈ ചോദ്യം 
ഉദിക്കുന്നുമില്ല. ഈ പൂര്‍ണ സാക്ഷാത്കാരം നേടിയ ആളാണ്‌ ശ്രീനാരായണ 
ഗുരുദേവന്‍. സാക്ഷാത്കാരാനുഭവത്തില്‍ നിന്നുകൊണ്ടാണ്‌ ഗുരുദേവന്‍ 
“നീയല്ലോ മായയും മായാവിയും മായാവിനോദനും” എന്ന്‌ പ്രഖ്യാപിക്കുന്നത്‌. 
ഈ സ്വാനുഭവ പ്രഖ്യാപനത്തില്‍ക്കൂടി സത്യജിജ്ഞാസുക്കളെല്ലാം മായയും 
മായാവിയും മായാവിനോദനും ഒന്നാണെന്ന അനുഭവം കൈവരുന്നതുവരെ 
മുന്നോട്ടുപോകേണ്ടതാണെന്ന്‌ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. സത്യം 
സാക്ഷാത്കരിക്കുന്നതുവരെ മായയും മായാവിയും ഒക്കെ ഒന്നുതന്നെന്നുള്ള 
വസ്തുരഹസ്യം ഒരു ലാകികനു പിടികിട്ടുന്നതല്ല. എല്ലാം ഒന്നാണെങ്കില്‍ 
ഈ പ്രപഞ്ചം പിന്നെയിങ്ങനെ കാണപ്പെടുന്നതോ എന്നയാള്‍ വീണ്ടും 
ചോദിക്കും. സ്വപ്നം കാണുന്നവന്‍ ഉണര്‍ന്നാലല്ലേ കണ്ടതൊക്കെ താന്‍ 
തന്നെയെന്നറിയു. സംശയാലുവായ ലൌകികനെ സമാധാനിപ്പിക്കാന്‍ വേണ്ടി 
യാണ്‌ ഈ പ്രപഞ്ചം ദൈവത്തിന്‍െറ ഒരു കളിയാണെന്ന്‌ സത്യദര്‍ശികള്‍ 
വിവരിക്കുന്നത്‌. ദൈവമാകുന്ന ഐന്ദ്രജാലികന്‍ തന്‍െറ ശക്തിയായ മായയെ 
ഇളക്കിവിട്ട്‌ ്രപഞ്ചനാടകമാടി സ്വയം രസിക്കുന്നു. ഒരു കൊച്ചുകുട്ടി ഇലയും 
കമ്പും മണ്ണുമൊക്കെ ശേഖരിച്ച്‌ വീടുവച്ച്‌ കളിക്കുന്നില്ലേ! വീടിന്‍െറ പണി 
തീര്‍ന്നെന്നുകണ്ടാല്‍ ആ കുട്ടി തന്നെ ഗൃഹനാഥന്‍െറ മട്ടില്‍ താനുണ്ടാക്കിയ 
വീടിനെ നോക്കിനില്‍ക്കും. അല്‍പം കഴിഞ്ഞ്‌ കാലുകൊണ്ട്‌ ആ വീടിനെ 
തട്ടി ദുരത്തേയ്ക്കെറിഞ്ഞിട്ട്‌ അവന്‍ ഓടിമറിയും. കുറെക്കഴിഞ്ഞ്‌ വീണ്ടും 
അതേ സാമഗ്രികള്‍ ശേഖരിച്ച്‌ വീടുണ്ടാക്കും. കണ്ടുരസിക്കും. തട്ടിക്കളയും. 
വീടു തട്ടിക്കളയുന്നതുപോലും രസിക്കാന്‍വേണ്ടി മാത്രം. കുട്ടിക്ക്‌ 
വീടുകെട്ടാന്‍ വേറെ സാമഗ്രിയുണ്ട്‌. ദൈവത്തിന്‌ പ്രപഞ്ചനാടകമാടാന്‍ 


52 ശ്രീനാരായണ ഗുരുദേവക്ൃതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





തന്നെത്തന്നെ പലതാക്കി കാണിക്കേണ്ടി വരുന്നുവെന്ന വൃത്യാസമേയുള്ളു. 
ദൈവം പ്രപഞ്ചം രചിക്കുന്നതും നിലനിര്‍ത്തുന്നതും തട്ടിക്കളയുന്നതും 
രസിക്കാന്‍ വേണ്ടിമാ്രം. നടന്‍ വേഷം കെട്ടുന്നതും കളിക്കുന്നതും 
അഴിച്ചുമാററുന്നതും ഒക്കെ രസിക്കാനല്ലാതെ പിന്നെന്തിനാണ്‌? ദൈവനടനെ 
സ്വസ്വരുപമായി സാക്ഷാത്കരിക്കാന്‍ കഴിഞ്ഞിട്ടുള്ളവര്‍ക്ക്‌ ഈ പ്രപഞ്ചത്തെ 
ഒരു നാടകാഭിനയത്തിന്‍െറ രസത്തോടെ ആസ്വദിക്കാന്‍ കഴിഞ്ഞിട്ടുണ്ട്‌. 
അതാണ്‌ ജനന? നവരത്നമഞ്ജരി'യിലെ ആറാം ശ്ലോകത്തില്‍ ഗുരുദേവന്‍ 
തന്നെ 'ആഹോ നാടകം നിഖിലവും എന്ന്‌ പ്രസ്താവിച്ചുകാണുന്നത്‌. 
ശ്രീവ്യാസഭഗവാന്‍ തന്‍െറ ്രഹ്മസുശ്രത്തില്‍ രണ്ടാമദ്ധ്യായം ഒന്നാം പാദം 
മുപ്പത്തിമൂന്നാം സൂത്രം കൊണ്ട്‌ ഇക്കാര്യം തന്നെ പ്രഖ്യാപിക്കുന്നു. 
ലോകവത്തു ലീലാ കൈവല്യം എന്നാണ്‌ സൂത്രം. ലോകത്തില്‍ കേവലം 
രസത്തിനായി വിനോദങ്ങള്‍ പ്രവര്‍ത്തിക്കുന്നതുപോലെയാണീശ്വരനന്‍ 
പ്രപഞ്ചം. ഈ സൂത്രത്തിന്‌ ഭാഷ്യമെഴുതുമ്പോള്‍ ശ്രീശങ്കരഭഗവത്‌ പാദര്‍ 
ഇങ്ങനെ പറയുന്നു. അല്പജ്ഞരായ മനുഷ്യര്‍ക്ക്‌ ഈ പ്രപഞ്ചം 
അപരിമിത്രപയത്ന സാധ്യമായും അത്ഭുതമായും തോന്നിയേക്കാം. 
അപ്രമേയ പ്രഭാവനായ ദൈവത്തിന്‌ ഇതൊരു കളിമാത്രം . ശ്രീനാരായണ 
ഗുരുദേവന്‍ സമൂഹ്യമണ്ഡലത്തില്‍ പ്രവര്‍ത്തി ചുതെങ്ങനെയെന്ന്‌ വ്യക്തമായി 
ധരിക്കാന്‍ കഴിയണമെങ്കില്‍ ഒരു സത്യദര്‍ശിയുടെ ഈ ജീവിതവീക്ഷണം 
ധരിച്ചെങ്കിലേ പററൂ. ആ ജീവിതവീക്ഷണം തന്നെയാണദ്ദേഹം. മായാവിയും 
മായാവിനോദനും നീ തന്നെയെന്ന വാക്കുകള്‍കൊണ്ട്‌ വെളിപ്പെടുത്തിയിരി 
ക്കുന്നത്‌. 


മായ മാറുന്നത്‌ സായൂജ്യം 


മായാമറ പൂര്‍ണമായി പൊളിച്ച്‌ മാററാന്‍ കഴിഞ്ഞിട്ടുള്ള ധീരന്‍മാരാണ്‌. 
ഭാരതീയരായ സത്യദര്‍ശികളെന്നു നാം കണ്ടുവല്ലോ. ഈ സത്യദര്‍ശികള്‍ 
മായയെ രണ്ടായി തരംതരിച്ച്‌ പഠിച്ചിട്ടുണ്ട്‌. വിദ്യയും അവിദ്യയും ഇവയാണ്‌. 
മായയുടെ രണ്ട്‌ രൂപങ്ങള്‍. ദൈവത്തെ മറന്ന്‌ മായാകാര്യങ്ങള്‍ സത്യമെന്ന്‌ 
ശ്രമിക്കുന്നയാള്‍ മായയുടെ അടിമയായിത്തീരുന്നു. അയാള്‍ പുതിയ പുതിയ 
നാമരുപങ്ങളില്‍ ശ്രമിച്ച്‌ അവസാനമില്ലാതെ സംസാരസമുദ്രത്തില്‍ 
മുങ്ങിപൊങ്ങാനിടവരുന്നു. ഇങ്ങനെ അനന്തകോടി നാമരുപങ്ങളെ ഉണ്ടാക്കി 
കാണിച്ച്‌ ബുദ്ധിയെ മോഹിപ്പിക്കുന്ന ശക്തിയാണ്‌ “അവിദ്യ” നേരേമറിച്ച്‌ 
മായാകാര്യങ്ങള്‍ മാഞ്ഞുമറയുന്ന തല്‍ക്കാല ദര്‍ശനങ്ങളാണെന്ന്‌ കണ്ട്‌ ചിലര്‍ 
അവയില്‍ വിരക്തരായിതീരുന്നു. അവര്‍ മായാകാര്യങ്ങള്‍ക്കെല്ലാം 
ഏകാശ്രയമായ ദൈവത്തെ കണ്ടെത്തുകയാണ്‌ ജീവിതലക്ഷ്യമെന്നുറ 
പ്പിക്കുന്നു. എല്ലാം ദൈവപാദങ്ങളിലര്‍പ്പിച്ച്‌ നിസ്സംഗരായി ജീവിതയാത്ര 
തുടരുന്നു. അവര്‍ക്ക്‌ മായ പ്രകാശമയമായ മാര്‍ഗം കാട്ടിക്കൊടുക്കുന്നു. 
അവരുടെ മുമ്പില്‍ നിന്നും മായ ലേശം ലേശമായി പിന്‍മാറിയിട്ട്‌ ക്രമേണ 
ദൈവതത്ത്വമെന്താണെന്നവര്‍ക്ക്‌ തെളിയിച്ചു കൊടുക്കുന്നു. ഒടുവില്‍ താന്‍ 
പൂര്‍ണമായി മാറിക്കൊടുത്തിട്ട്‌ അന്വേഷകനെ പരമസത്യവുമായി അലിയിച്ച്‌ 
ചേര്‍ത്ത്‌ സത്യസ്വരുപമാക്കി മാററുന്നു. ഇതാണ്‌ സായുജ്യം. സദാ സര്‍വ്വത്ര 


ദൈവദശകം 53 





ദൈവചിന്ത കടന്നു വന്നപ്പോഴാണ്‌ മായയ്ക്ക്‌ പൂര്‍ണമായി ഒഴിഞ്ഞുമാറേ 
ണ്ടിവന്നത്‌. ഇങ്ങനെ സ്വയം ഒഴിഞ്ഞുമാറി സാധകനെ ദൈവസ്വരുപത്തില്‍ 
കൊണ്ടെത്തിക്കുന്ന ശക്തിയാണ്‌ “വിദ്യ”. “അത്മോപദേശശതക ത്തില്‍ 
ഗുരുദേവന്‍ അവിദ്യയ്ക്ക്‌ “അന്യ'യെന്നും വിദ്യക്ക്‌ “സമ'യെന്നും പേരുകള്‍ 
നല്‍കിയിരിക്കുന്നു. അവയുടെ പ്രവര്‍ത്തനങ്ങളെ ഗുരുദേവന്‍ തന്നെ 
വിവരിക്കുന്നത്‌ നോക്കുക 


പലവിധമായറിയുന്നതന്യയൊന്നായ്‌ 

വിലത്യുവതാം സമ,യെന്നു മേലിലോതും 

നിലമയയറിഞ്ഞു, നിവര്‍ന്നു, സാമ്യമേല്ും 
കലയിലലിഞ്ഞുകലര്‍ന്നിരുന്നിടേണം. ആത്മോ.ശ. 38 


വസ്തുവിനെ പലതാക്കിക്കാട്ടുന്നത്‌ അന്യ അഥവാ അവിദ്യ. എല്ലാം 
ഒന്നാണ്‌ എന്നു കാട്ടിത്തരുന്നത്‌ സമ അഥവാ വിദ്യ. ഇനി വിവരിക്കാന്‍ 
പോകുന്ന ഈ സമസ്ഥിതിയെ നല്ലവണ്ണം ധരിച്ച്‌ നിര്‍ഭയനായി അഖണ്ഡസമ 
ബോധമായ ബ്രഹ്മത്തില്‍ അലിഞ്ഞുചേര്‍ന്ന്‌ അതായിവര്‍ത്തിക്കുകയാണ്‌ 
വേണ്ടത്‌. അപ്പോള്‍ നാമരൂപങ്ങളെ നിരവധി സൃഷ്ടിച്ച്‌ ഭ്രമിപ്പിക്കുന്ന മായയെ 
ഒഴിഞ്ഞു മാറാന്‍ പ്രേരിപ്പിക്കുന്നത്‌ ദൈവചിന്തയാണെന്ന്‌ കണ്ടുവല്ലോ. 
ദൈവചിന്ത ഇല്ലാത്ത ഒരാള്‍ക്ക്‌ ഒരിക്കലും മായയെ ജയിക്കാന്‍ കഴിയുന്നതല്ല. 
ഭഗവാന്‍ ഗീതയില്‍ അര്‍ജുനനോടുപദേശിക്കുന്നത്‌ നോക്കുക. 


മദവിഹ്യേഷാ ഗുണമയ? 

മമ മായ ദുരത്യയാ 

മാമേവ യേ പ്രപദ്യന്തേ 

മായാ മേ താം തരന്തി തേ. 8.01. 7.14 


അര്‍ജ്ജുനാ, സത്ത്വരജസ്തമോഗുണരുപിണിയായ മായ ദൈവശക്തി 
യാണ്‌. എന്‍െറ ഈ മായയെ കടക്കുക എളുപ്പമല്ല. എല്ലാം എന്‍െറ 
പാദങ്ങളില്‍ അര്‍പ്പിച്ച്‌ ആരൊക്കെ എന്നെ ശരണം പ്രാപിക്കുന്നുവോ 
അവര്‍മാത്രം മായയെ കടക്കുന്നു. ഈ മായാരഹസ്യം കാലേകൂട്ടി അറിഞ്ഞ്‌ 
സത്യലാഭത്തിനായി സകലതും ഭഗവാങ്കലര്‍പ്പിച്ച്‌ ഇറങ്ങിതിരിച്ചയാളാണ്‌ 
ശ്രീനാരായണഗുരുദേവന്‍. ഒടുവില്‍ എല്ലാം ദൈവം തന്നെയെന്ന്‌ ദൃഡമായി 
സാക്ഷാത്കരിച്ചനുഭവിച്ചുകൊണ്ട്‌ ജീവിത നാടക രംഗത്തേയ്ക്ക്‌ തിരിച്ചു 
വന്നു. തന്‍െറ ഭാഗം ഭംഗിയായി അഭിനയിക്കുകയും ചെയ്തു. ഇങ്ങനെ 
സായുജ്യമെന്തെന്ന്‌ സ്വാനുഭവം കൊണ്ടറിഞ്ഞ ഗുരുദേവന്‍ അതു വിവരിച്ച്‌ 
തരുകയാണ്‌. ‘നീയല്ലോ മായയെ നീക്കി സായുജ്യം നല്‍കുമാര്യനും” എന്ന 
ഭാഗം കൊണ്ട്‌. 


സത്ൃസ്വരൂപ വിവരണം. 

പ്രപഞ്ചസത്യം പൂര്‍ണമായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്‌. അങ്ങനെ 
കണ്ടുപിടിക്കപ്പെട്ട സത്യത്തിന്‍െറ സ്വരുപവും ഉപനിഷത്തുകള്‍ വ്യക്തമായി 
വിവരിച്ചിട്ടുണ്ട്‌. ‘ര്ബഹ്മം സച്ചിദാനന്ദമാണ്‌”. ഇതത്രെ ഉപനിഷത്തുകളിലെ 


54 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


സത്യസ്വരുപ വിവരണത്തിന്‍െറ ചുരുക്കം. സത്ത്‌, ചിത്ത്‌, ആനന്ദം ഇവ 
ഏകീഭവിച്ച്‌ ഘനീഭവിച്ചതാണ്‌ പ്രപഞ്ചസത്യമായ ്രഹ്മം. ശുദ്ധമായ 
നിലനില്‍പ്പാണ്‌ സത്ത്‌. ശുദ്ധമായ ബോധമാണ്‌ ചിത്ത്‌. ശുദ്ധമായ 
ആനന്ദമാണ്‌ ആനന്ദം. പ്രഥമ്രവണത്തില്‍ ഇവ മൂന്നു ൦ മുന്നാണെന്ന്‌ നമുക്ക്‌ 
തോന്നാം. ലോകത്ത്‌ ഇവ മൂന്നായി വേര്‍പെട്ടപോലെയാണനുഭവം. എന്നാല്‍ 
ലോകാനുഭവത്തില്‍പോലും സത്ത്‌ ചിത്തിലേക്കും ചിത്ത്‌ ആനന്ദത്തിലേക്കും 
കടക്കുമ്പോള്‍ ആദ്യത്തേത്‌ പിന്നത്തേതില്‍ ലയിച്ചേകീഭവിക്കുന്നതായി 
കാണാന്‍ കഴിയും. ജഡപദാര്‍ത്ഥങ്ങളില്‍ നിലനില്‍പുമാര്രമേ നാം 
കാണുന്നുള്ളു. അവിടെ ബോധമോ ആനന്ദമോ ഇല്ല. ഇനി മനുഷ്യഹൃദയ 
ത്തില്‍ ആഗ്രഹങ്ങളും വികാരങ്ങളും പ്രബലമായി നിലനില്‍ക്കുന്നിടത്ത്‌ 
നിലനില്‍പ്പും ബോധവും ഒരുമിക്കുന്നു. ആഗ്രഹങ്ങളും വികാരങ്ങളും 
ബോധപൂര്‍വ്വം നിലനില്‍ക്കുന്നതായിട്ടാണല്ലോ എല്ലാവരുടേയും അനുഭവം. 
ആഗ്രഹങ്ങളും വികാരങ്ങളും ഇങ്ങനെ പ്രബലമായി നിലനില്‍ക്കുന്നിടത്ത്‌ 
ആനന്ദം അനുഭവിക്കാന്‍ പററുന്നില്ല. ആഗ്രഹങ്ങള്‍ക്ക്‌ ലാകികമായോ 
ആദ്ധ്യാത്മികമായോ ഒരുപശമം വരുന്നിടത്തേ ആനന്ദമുള്ളു. ആനന്ദാനുഭവ 
സ്ഥലത്താകട്ടെ ബോധപൂര്‍വമുള്ള ആനന്ദത്തിന്‍െറ നിലനില്‍പ്പാണനുഭവി 
ക്കുന്നത്‌. ഇവിടെ നിലനില്‍പ്പും ബോധവും ആനന്ദവും ഒരുമിക്കുന്നുവെന്ന്‌ 
പറയേണ്ടതില്ലല്ലോ. എല്ലാ ജീവജാലങ്ങളും നിരന്തരം യത്നിക്കുന്നത്‌ ഈ 
ആനന്ദതലം കണ്ടെത്താനാണ്‌. എല്ലാവരും കൊതിക്കുന്നതുകൊണ്ടു തന്നെ 
ഇത്‌ മാത്രമാണ്‌ സത്യമെന്നും തെളിയുന്നു. ശുദ്ധമായ നിലനില്‍പ്പും 
ബോധവും ആനന്ദവും ഒന്നു തന്നെ. സൃഷ്ടിതലത്തില്‍ ഇവയുടെ ഏക 
ഭാവത്തെ മായ മറച്ച്‌ വിഭജിച്ചുകളയുന്നു. ആദ്യം ആനന്ദത്തെമറയ്‌ ക്കുന്നു. 
പിന്നീട്‌ ബോധത്തെ. ആനന്ദത്തെ മറച്ചുകൊണ്ട്‌ മായ ആഗ്രഹങ്ങള്‍ക്കും 
വികാരങ്ങള്‍ക്കും രൂപംകൊടുക്കുന്നു. വീണ്ടും ബോധത്തെ മറച്ച്‌ ജഡദൃശ്യ 
ങ്ങള്‍ക്ക്‌ രൂപം കൊടുക്കുന്നു. ജഡങ്ങളില്‍ ദൈവത്തിന്‍െറ സദംശം മാത്രമേ 
തെളിഞ്ഞു കാണുന്നുള്ളു. സത്യസ്വരുപത്തെ കുറേശ്ശെ മറയ്ക്കുകയും 
പുതിയ കാഴ്ചകളെ ഉളവാക്കുകയും ചെയ്യുകയാണല്ലോ മായയുടെ പ്രവൃത്തി. 
ജഡദൃശ്യങ്ങളിലും ചിത്ത വൃത്തികളിലും ശുദ്ധമായ നിലനില്‍ പോ 
ബോധമോ കാണപ്പെടുന്നില്ല. ഈരണ്ടുസ്ഥലത്തും നാമരൂപങ്ങളോടിട 
കലര്‍ന്നാണ്‌ നിലനില്‍പ്പും ബോധവും അനുഭവ വിഷയമാകുന്നത്‌. 
മൃദുലചിത്തവൃത്തികളില്‍ അനുഭവപ്പെടുന്ന ലൌകികാന ന്ദവും നാമരൂപങ്ങ 
ളോടിടകലര്‍ന്നതാണ്‌. നേരെമറിച്ച്‌ ചിത്തവൃത്തികള്‍ ഉപശമിച്ച്‌ നാമരൂപ 
രഹിതമായി അനുഭവപ്പെടുന്ന ആനന്ദമാണ്‌ ശുദ്ധാനന്ദം. ശുദ്ധവും 
അഖണ്ഡവുംഘനീഭുതവുമായ ആനന്ദം തന്നെയാണ്‌ സത്യസ്വരൂപം. 
ശുദ്ധമായ നിലനില്‍പ്പും ശുദ്ധമായ ബോധവും ഈ ആനന്ദവും ഒന്നു തന്നെ. 
ഇതു തന്നെയാണ്‌ “സച്ചിദാനന്ദം (ബഹ്മഃ” ഉപനിഷത്ത്‌ പ്രഖ്യാപിതമായ ഈ 
ബ്രഹ്മസ്വരുപ ലക്ഷണവും അതില്‍ പ്രകടമായി കാണുന്ന കാലസകങ്കല്‍പ്പ 
ത്തിന്‍െറയും ശബ്ദതരംഗങ്ങളുടെയും ഗൂഡരഹസ്യവും വ്യക്തമായി 
വിവരിക്കുകയാണ്‌ ഗുരുദേവന്‍ ഏഴാം പദ്യത്തില്‍. 


ദൈവദശകം 55 





7. നീ സത്യം ജ്ഞാനമാനന്ദം 
നീ തന്നെ വര്‍ത്തമാനവും 
ഭൂതവും ഭാവിയും വേറ- 
ല്ലോതും മൊഴിയുമോര്‍ക്കില്‍ നീ 
സത്യം-സത്യം അഥവാ ശുദ്ധവും ശാശ്വതവുമായ നിലനില്‍പ്പ്‌; 
ജ്ഞാനം-ചിത്ത്‌ അഥവാ ശുദ്ധമായ ബോധം, ആനന്ദം- ശുദ്ധമായ ആനന്ദം; 
വര്‍ത്തമാനം -വര്‍ത്തമാനകാലം; ഭൂതം-ഭൂതകാലം, ഭാവി-ഭാവികാലം, ഓതും 
മൊഴി-ശബ്ദം. 
ദൈവമേ, നീ സത്യമാണ്‌. ജ്ഞാനമാണ്‌ ആനന്ദമാണ്‌. വര്‍ത്തമാന 
കാലവും ഭൂതകാലവും ഭാവികാലവും നീ തന്നെയാണ്‌. ലോകാനുഭവങ്ങള്‍ 
ക്കൊക്കെ ആശ്രയമായി നില്‍ക്കുന്ന ശബ്ദവും ആലോചിച്ചു നോക്കിയാല്‍ 
അവിടുന്നു തന്നെയാണ്‌. 


ദൈവം സത്യമാണ്‌. 


ദൈവദശകത്തില്‍ വാഴ്ത്തി സ്തുതിക്കുന്ന ദൈവത്തിന്‍െറ സ്വരൂപമെ 
ന്തെന്നാണ്‌ ഗുരുദേവന്‍ ഈ പദ്യത്തില്‍ വ്യക്തമായി വിവരിക്കുന്നത്‌. ഒന്നാ 
മതായിപ്പറയുന്നത്‌ ദൈവം സത്യമാണെന്നാണ്‌. എന്താണ്‌ സത്യം ? മാററമി 
ല്ലാത്ത നിലനില്‍പ്പാണ്‌ സത്യം. ഒരു സത്യാന്വേഷി സത്യം, അസത്യം എന്നീ 
പദങ്ങളുടെ നിര്‍വചനം മനസ്സിലാക്കുകയാണ്‌ ആദ്യമായി വേണ്ടത്‌. ആ പദ 
ങ്ങളുടെ നിര്‍വ്വചനം കണ്ടെത്തിയിരുന്നുവെങ്കില്‍ ഇക്കാണുന്നതൊക്കെ ഈ 
രൂപത്തില്‍ കണ്ടിട്ട്‌ ആ രൂപം അതിന്‌ ഒരിക്കലും മാറിപ്പോകാതെ തുടരുന്നു 
എന്ന്‌ തെളിഞ്ഞാല്‍ അത്‌ സത്യം. ഒന്നിനെ ഒരു രൂപത്തില്‍ അറിഞ്ഞ്‌ കുറെ 
കഴിഞ്ഞ്‌ ആ രൂപം മാറുകയോ മറയുകയോ ചെയ്തു എന്ന്‌ വന്നാല്‍ അത 
സത്യം. ഈ നിര്‍വ്വചനങ്ങള്‍ മനസ്സിലാക്കാന്‍ സ്വര്‍ണ്ണാഭരണങ്ങള്‍ നമുക്ക്‌ 
ദൃഷ്ടാന്തമായെടുക്കാം. വള, മാല, മോതിരം, മുതലായ ആഭരണരുപങ്ങള്‍ 
തല്‍ക്കാല ദര്‍ശനങ്ങള്‍ മാത്രമാണ്‌. അവ എപ്പോള്‍ വേണമെങ്കിലും മാറി മ 
റഞ്ഞുപോകാം. അതുകൊണ്ട്‌ സ്വര്‍ണ്ണത്തെ അപേക്ഷിച്ച്‌ ആ രൂപങ്ങള്‍ അ 
സത്യങ്ങളാണ്‌. നേരെമറിച്ച്‌ ആഭരണരുപങ്ങള്‍ എങ്ങനെയൊക്കെ മാറിയാലും 
അവയില്‍ മായാതെ മറയാതെ നില്‍ക്കുന്ന വസ്തുവാണ്‌ സ്വര്‍ണ്ണം. അതു 
കൊണ്ട്‌ ആഭരണരുപങ്ങളെ അപേക്ഷിച്ച്‌ സ്വര്‍ണ്ണം സത്യമാണ്‌. അതുപോ 
ലെ ഇന്ന്‌ പ്രപഞ്ചമായി കാണപ്പെടുന്ന എല്ലാ കാഴചകളും നിരന്തരം രൂപം 
മാറാന്‍ കഴിവുള്ളവയാണ്‌. ജഡത്തെ നിര്‍മ്മിക്കുന്ന സൂക്ഷ്മ ശക്തിയായ 
ഈര്‍ജ്ജംപോലും ഉണ്ടായി മറയുന്ന സ്പന്ദനങ്ങളുടെ പ്രവാഹമാണ്‌. അപ്പോള്‍ 
ശക്തി സ്പന്ദനം മുതല്‍ ഇങ്ങോട്ട്‌ സൂര്യചന്ദ്രാദിഉള്‍പ്പെടെ എല്ലാം ഉണ്ടായി 
മറയുന്ന കാഴ്ചകളാണെങ്കില്‍ ഇവയൊക്കെ അസത്യങ്ങളാണെന്ന്‌ നിര്‍വ്വച 
നം കൊണ്ട്‌ തന്നെ സിദ്ധമാകുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കില്‍ ശക്തിസ്പ 
ന്ദനം മുതല്‍ ഇങ്ങോട്ടുള്ള മാറി മറയുന്ന കാഴ്ചകളില്‍ ആഭരണരുപങ്ങളില്‍ 
സ്വര്‍ണമെന്നപോലെ മാറാതെ മറയാതെ ഒരു വസ്തു നിലവിലുണ്ടെന്നുക 
ണ്ടെത്താന്‍ കഴിഞ്ഞാല്‍ അതാണ്‌ സത്യം. അതാണ്‌ ശാശ്വതമായ നിലനില്‍പ്പ്‌. 


56 ശ്ര7നാരായണ ഗുരുദേവക്ൃതികശീ സമ്ധ്യര്‍ണവ്യാഖ്യാനം - ഭാഗം / 











അങ്ങനെയൊരു വസ്തുവുണ്ടെന്ന്‌ ഭാരതീയ സത്യാന്വേഷികള്‍ ആയിരമാ 
യിരം കൊല്ലങ്ങള്‍ക്കു മുമ്പുതന്നെ കണ്ടെത്തി. ആ വസ്തുവിന്‍െറ സ്വരൂപ 
മത്രേ ബോധം. സ്വര്‍ണത്തെ ആശ്രയിക്കാതെ ആഭരണരുപങ്ങള്‍ക്കൊന്നും 
നിലനില്‍പ്പില്ലാത്തതുപോലെ ബോധത്തെ ആശ്രയിക്കാതെ ,പ്രപഞ്ചത്തില്‍ 
ഒന്നിനും നിലനില്‍പ്പില്ല. ബോധത്തെ ആശ്രയിക്കാതെ ജഡങ്ങളായ കല്ലും 
കട്ടയുമൊക്കെ നിലനില്‍ക്കുന്നില്ലേയെന്ന്‌ ചിലര്‍ ചോദിച്ചേക്കാം മനുഷ്യശ 
രീരമെന്നപോലെ കല്ലും കട്ടയുമൊക്കെ ബോധമുള്‍ക്കൊള്ളുന്ന ഭൂമിയുടെ 
ശരീരമാണെന്നുള്ള കാര്യം ഈ ചോദ്യകര്‍ത്താക്കള്‍ മറക്കുന്നു. ഭൂമിയും മ 
ററും ബോധമുള്‍ക്കൊള്ളുന്നു വെന്നതിനെന്താണ്‌ തെളിവ്‌ ? ചലിക്കുന്ന പ 
ദാര്‍ത്ഥത്തിനകത്തോ പുറത്തോ ഒരു ബോധവസ്തുവിന്‍െറ സങ്കല്‍പം ആ 
ചലനത്തെ ഇളക്കിവിടാനില്ലെങ്കില്‍ ഒരിടത്തും ചലനം സംഭവിക്കുകയില്ല. ഇ 
തൊരു വേദാന്തശാസ്ത്രനിയമമാണ്‌. അതായത്‌ ആഭരണരുപങ്ങള്‍ സ്വര്‍ണ 
ത്തോടു ബന്ധപ്പെട്ടിരിക്കുന്നതുപോലെ ചലനമുള്ളതൊക്കെ ബോധവുമായി 
നേരിട്ടു ബന്ധപ്പെട്ടിരിക്കുകയാണ്‌. പലയിടത്തും ബോധത്തെ വ്യക്തമായി 
കാണാനില്ലല്ലോയെന്ന്‌ വീണ്ടും ചോദിച്ചേക്കാം. ചോദ്യകര്‍ത്താവിന്‌ തന്നില്‍ 
ത്തന്നെയുള്ള ബോധത്തെ വേര്‍തിരിച്ച്‌ കാണാന്‍ കഴിയാത്ത സ്ഥിതിക്ക്‌ 
ററുള്ളിടത്തുളള ബോധത്തെ എങ്ങനെ കാണാന്‍ കഴിയും? ആഭരണരുപത്തില്‍ 
സ്വര്‍ണം നിറഞ്ഞിരുന്നാലും അത്‌ സ്വര്‍ണമാണെന്ന്‌ ധരിക്കാന്‍ അറിവുണ്ടെ 
ങ്കിലേ പററു. അറിവില്ലെങ്കില്‍ സ്വര്‍ണത്തെ മറെറന്തെങ്കിലുമായും മറെറന്തി 
നെയെങ്കിലും സ്വര്‍ണമായും ധരിച്ചെന്ന്‌ വരാം. ലോകത്തിലും സര്‍വ്വത്ര നിറ 
ഞ്ഞിരിക്കുന്ന സത്യത്തെ കാണാന്‍ കണ്ണില്ലാത്തതുകൊണ്ട്‌ മാത്രം അസത്യ 
ങ്ങള്‍ സത്യമായും സത്യം അസത്യമായും തെററിദ്ധരിക്കപ്പെടുകയാണ്‌ ചെ 
യ്യുന്നത്‌. പ്രപഞ്ചകാരണം അജ്ഞതയാണെന്ന്‌ പറയുന്നതിതുകൊണ്ടാണ്‌. 
ജഡം മുഴുവന്‍ ബോധത്തിന്‍െറ ശരീരമാണെന്ന്‌ ഭഗവാന്‍ ഗീതയില്‍ വ്യക്ത 
മായി പ്രഖ്യാപിക്കുന്നുണ്ട്‌. ക്ഷ്രേതക്ഷ്രേതജ്ഞയോഗമെന്ന പതിമുന്നാമദ്ധ്യാ 
യത്തില്‍ ശരീരങ്ങളൊക്കെ ക്ഷേത്രമായും-ക്ഷേത്രത്തെ അറിഞ്ഞുകൊണ്ടു 
വര്‍ത്തിക്കുന്ന ബോധത്തെ ക്ഷ്രേതജ്ഞനായും ചിത്രീകരിക്കുന്നു എന്നിട്ട്‌ ഭ 
ഗവാന്‍ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു. 


യാവത്‌ സംജായതേ കിഞ്ചിത്‌ 

സത്ത്വം സ്ഥാവരജംഗമം 

ക്ഷേത്രകേല്ത്ജ്ഞ സംയോഗാത്‌ 

തദ്വിദ്ധി ഭരതര്‍ഷഭ. ഭഗ.ഗ? 13.26 


ഈ ലോകത്ത്‌ ഉണ്ടായിവരുന്ന നിലനില്‍പ്പിന്‍െറ ഏത്‌ ചെറിയ അംശവും 
സ്ഥാവരമായാലും ജംഗമമായാലും ക്ഷ്രേതജ്ഞനായബോധത്തിന്‍െറയും 
ക്ഷ്രേതമായ ജഡത്തിന്‍െറയും സംയോഗം കൊണ്ടുണ്ടാകുന്നതാണ്‌. 
അതുപോലെ എല്ലാ ക്ഷേത്രങ്ങളിലും ക്ഷേത്രജ്ഞനായി വര്‍ത്തിക്കുന്ന 
“ഞാനാണ്‌” പരമസത്യമെന്നും ഭഗവാന്‍ പ്രഖ്യാപിക്കുന്നു. 


എല്ലാ ജഡവും ബോധത്തിന്‍െറ ശരീരമാണെന്നുള്ള ചര്‍ച്ച ഇവിടെ 
നില്‍ക്കട്ടെ. സകല ജഡരുപങ്ങളും ആഭരണരുപങ്ങള്‍ സ്വര്‍ണത്തോടെന്ന 


ദൈവദശകം 57 





പോലെ ബോധവുമായി ചേര്‍ന്ന്‌ നിലനില്‍ക്കുകയാണെന്ന വസ്തുത മറെറാരു 
വീക്ഷണ ഗതിയില്‍ നിന്നു കൊണ്ട്‌ നമുക്ക്‌ പരിശോധിക്കാം. ശാശ്വതമായ 
നിലനില്‍പ്പല്ലേ സത്യം? നിലനില്‍പ്പ്‌ ബോധത്തിന്‍െറമാത്രം അനുഭവമാണെന്ന്‌ 
ചിന്തിക്കുന്ന ഒരു കുട്ടിക്കുപോലും വെളിപ്പെട്ടുകിട്ടുമല്ലോ. ജഡത്തിന്‌ 
നിലനില്‍പ്പനുഭവിക്കാന്‍ കഴിവുണ്ടോ ? അനുഭവിക്കാന്‍ കഴിവില്ലെങ്കില്‍ ജഡം 
സ്വയം നിലനില്‍ക്കുന്നില്ല എന്ന്‌ തീര്‍ച്ചയല്ലേ. സ്വയം നിലനില്‍പ്പില്ലാത്ത 
ഒന്നിന്‌ മററുള്ളവയുടെ നിലനില്‍പ്പ്‌ പ്രശ്നവുമല്ലല്ലോ. അപ്പോള്‍ ജഡം 
നിലനില്‍ക്കുന്നത്‌ ഉള്ളില്‍ നിന്നോ പുറത്തുനിന്നോ ബോധവുമായി 
ബന്ധപ്പെടുമ്പോള്‍ മാത്രമാണ്‌. സ്വയം നിലനില്‍പ്പനുഭവിക്കാന്‍ കഴിവുള്ള 
ഒന്നുമായി ബന്ധപ്പെടാതെ യാതൊന്നിനും നിലനില്‍ക്കാന്‍ സാധ്യമല്ല. 
പുറമേയുള്ളവയെന്നു തോന്നുന്ന ജഡങ്ങള്‍ ഉണ്ട്‌ എന്നറിയാന്‍ സ്വയം 
ഉണ്മയെ അനുഭവിക്കുന്ന ഒരു ബോധവസ്തുവിന്‍െറ പ്രസരം കൊണ്ടല്ലേ 
പററു. അപ്പോള്‍ ആഭരണരുപങ്ങള്‍ സ്വര്‍ണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതു 
പോലെ ജഡരുപങ്ങളുടെയെല്ലാം നിലനില്‍പ്പ്‌ ബോധത്തോട്‌ അഭേദ്യമായി 
ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നറിയേണ്ടതാണ്‌. ബോധം ഒഴിഞ്ഞു മാറിയാല്‍ 
ജഡ്രപപഞ്ചം ശുദ്ധ ശുന്യമായിതീരും. ഇക്കാര്യം തന്നെയാണ്‌ ദൃക്‌ 
കൈവിട്ടാല്‍ ദൃശ്യം ഇല്ലാതായിതീരുമെന്ന്‌ വേദാന്തം പറയുന്നത്‌. ദൃശ്യങ്ങള്‍ 
വിട്ടുപോയാല്‍ ദൃക്‌ ഇല്ലാതാവുകില്ലേ? ആഭരണരുപങ്ങള്‍ മാറിപ്പോകുന്നതു 
കൊണ്ട്‌ സ്വര്‍ണം ഇല്ലാതാകുമോ? ദൃശ്യങ്ങള്‍ വാസ്തവത്തില്‍ ഇന്ന്‌ 
ദൃക്കിന്‍െറ ശുദ്ധരൂപത്തെ കുറെയൊക്കെ മറച്ചിരിക്കുകയാണ്‌. ദൃശ്യരുപങ്ങള്‍ 
മാറിപ്പോകുമെങ്കില്‍ ദൃക്‌ സുര്യതുല്യം ശുദ്ധരുപത്തില്‍ വിളങ്ങിനില്‍ക്കും. 
ദൃശ്യത്തെ മാററി നോക്കുന്ന അദ്ഭുതകരമായ പരീക്ഷണവും അതിന്‍െറ 
ഫലവുമാണ്‌ “ഒന്നൊന്നായെ ണ്ണിയെണ്ണി' എന്ന രണ്ടാം പദ്യത്തില്‍ ഗുരുദേവന്‍ 
വിവരിച്ചത്‌. ഇങ്ങനെ മാറി മറയുന്ന ദൃശ്യാനുഭവ സ്ഥലങ്ങളിലെല്ലാം ബോധ 
വസ്തു മാറാതെ മറയാതെ കാണപ്പെടുന്നതു കൊണ്ടും ദൃശ്യങ്ങള്‍ മാറിയാല്‍ 
ആ ബോധവസ്തു പുര്‍ണരുപത്തില്‍ അദ്വയമായി വിളങ്ങിനില്‍ക്കുമെന്നു 
ള്ളതുകൊണ്ടുമാണ്‌ അതിനെ ഗുരുദേവന്‍ “സത്യം” എന്ന്‌ നിര്‍വചിച്ചിരി 
ക്കുന്നത്‌. ഇങ്ങനെ സത്യവസ്തുവിനെ വ്യക്തമായി ധരിച്ചാല്‍ മറെറല്ലാം ആ 
വസ്തുവില്‍ ഉണ്ടായി മറയുന്ന അസത്യങ്ങളായ തല്‍ക്കാല ദര്‍ശനങ്ങള്‍ 
മാത്രമാണെന്നും തീരുമാനിക്കാം. 


ദൈവം ജഞാനമാണ്‌. 


ശാശ്വതമായ നിലനില്‍പ്പാണ്‌ സത്യം എന്ന്‌ നാം കണ്ടുവല്ലോ. പ്രപഞ്ച 
ത്തിനത്‌ പരമകാരണമെന്നും സിദ്ധമായി. നിലനില്‍പ്പെന്നും കാരണമെന്നും 
കേള്‍ക്കുമ്പോള്‍ സാധാരണ ലാകികന്‍ ജഡപദാര്‍ത്ഥങ്ങളെക്കുറിച്ചായി 
രിക്കും ഓര്‍മ്മ വരിക. ലാകികന്‍െറ പ്രത്യക്ഷാനുഭവം ജഡങ്ങളുടെ നില 
നില്‍പ്പാണല്ലോ. അതുപോലെ ഈ ലോകത്ത്‌ ജഡകാരണങ്ങളില്‍ നിന്നാ 
ണല്ലോ കാര്യരുപങ്ങളെ ഉണ്ടാക്കുന്നത്‌. അങ്ങനെ പ്രപഞ്ചത്തിന്‌ കാരണമായ 
നിലനില്‍പ്പും ജഡവസ്തുവാണ്‌ എനന്‌ ധരിച്ചേക്കാന്‍ ഇടയുണ്ട്‌. അതിനാലാണ്‌ 
ദൈവത്തിന്‌ ജ്ഞാനമെന്ന വിശേഷണം കൂടി നല്‍കേണ്ടിവന്നത്‌. ദൈവം 


58 ശ്രീനാരായണ ഗുരുദേവഷ്യതികശീ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


ശാശ്വതമായ നിലനില്‍പ്പാണ്‌. അതുപോലെ ദൈവം ജ്ഞാനവുമാണ്‌. ഈ 
“ജ്ഞാന” ശബ്ദത്തിന്‌ ശുദ്ധബോധം എന്നാണര്‍ത്ഥം. ജ്ഞാനമെന്ന്‌ 
കേള്‍ക്കുമ്പോള്‍ നാമരുപങ്ങളെ ഏതെങ്കിലും പദാര്‍ത്ഥത്തെക്കുറിച്ചുളള 
അറിവെന്നാണ്‌ നാം ധരിക്കാറ്‌. ഈശ്വരന്‍ ജ്ഞാനമാണ്‌ എന്നിടത്തെ ജ്ഞാന 
ശബ്ദത്തിനര്‍ത്ഥം ശുദ്ധബോധമെന്നാണ്‌. നാമരുപങ്ങളോടുകൂടിയ എല്ലാ 
അറിവുകളും ശുദ്ധബോധസ്വരൂപനായ ദൈവത്തില്‍ ഉണ്ടായി മറയുന്ന 
അറിവുകളാണ്‌. നാമരൂപങ്ങളോടു കൂടിയ സങ്കല്‍പ്പങ്ങള്‍ സ്ക്രീനില്‍ 
“ചിത്രങ്ങളെന്ന പോലെ പതിഞ്ഞു മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടമാണീ 
ബോധം. ഒരു നാമരൂപസങ്കല്‍പ്പം മറഞ്ഞിട്ട്‌ രണ്ടാമതൊരു നാമ രൂപസങ്കല്‍പ്പം 
പൊന്തിവരുന്നതിന്‌ മുമ്പുള്ള ഇട വികസിപ്പിച്ച്‌ നോക്കാമെങ്കില്‍ ഈ 
ബോധത്തെ കണ്ടെത്താന്‍ കഴിയും. സാധാരണ മനുഷ്യനില്‍ നദീ പ്രവാഹം 
പോലെ നാമരൂപ സങ്കല്‍പ്പങ്ങള്‍ സദാ തുടര്‍ന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട്‌ 
ഈ ബോധവസ്തു ശുദ്ധമായി ഒരിക്കലും പ്രകാശിക്കുന്നതേയില്ല. രണ്ടു 
സങ്കല്‍പങ്ങളുടെ ഇട വികസിപ്പിക്കാന്‍ കഴിവുള്ളയാള്‍ക്ക്‌ 
സങ്കല്‍പ്പങ്ങള്‍ക്കിടയില്‍ക്കൂടി ആത്മാവ്‌ അനുഭവ ഗോചരമാകുമ്പോഴാണ്‌ 
സവികല്‍പ്പസമാധി കൈവരുന്നത്‌. സങ്കല്‍പ്പങ്ങളെല്ലാം ഒഴിഞ്ഞുമാറിയാല്‍ 
സാധകന്‍ തന്നെ ശുദ്ധജ്ഞാനസ്വരൂപനായി വിളങ്ങും. ഇതാണ്‌ നിര്‍വ്വ 
കല്‍പ്പദശ അഥവാ സായൂജ്യം. അപ്പോള്‍ നാമരുപോപാധികള്‍ സ്വീകരിച്ച്‌ 
ഉണ്ടായി മറയുന്നതു പോലെ കാണപ്പെടുന്നഅറിവുകളാണ്‌ അഥവാ 
ബോധാംശങ്ങളാണ്‌ പ്രപഞ്ചാനുഭവങ്ങള്‍. നാമരുപോപാധികളുപേക്ഷിച്ചാല്‍ 
ഉണ്ടാകാത്തതും മറയാത്തതുമായി സ്വയം വിളങ്ങി നില്‍ക്കുന്ന ശുദ്ധബോധ 
മാണ്‌ ദൈവം. ബോധജഡങ്ങള്‍ കൂടിക്കലര്‍ന്നതാണീ പ്രപഞ്ചം. ബോധ 
ത്തെയും ജഡത്തെയും പരസ്പരം വേര്‍പെടുത്താന്‍ കഴിഞ്ഞാല്‍ ഇവയില്‍ 
ഏതാണു സത്യമെന്നു തെളിയും. ബോധജഡങ്ങള്‍ പരസ്പരം വേര്‍പെടു 
ത്താന്‍ കഴിയുമെന്നുള്ള കണ്ടുപിടിത്തമാണ്‌ വേദാന്തശാസ്ത്രത്തിന്‍െറ 
അദ്ഭുതകരമായ നേട്ടം. ബാഹ്യജഡങ്ങളേയും ബോധത്തേയും പരസ്പരം 
ബന്ധിച്ചിരിക്കുന്നത്‌ ഇടയ്ക്ക്‌ നില്‍ക്കുന്ന മനസ്സാണ്‌ എന്ന്‌ ശ്രീനാരായണ 
ഗുരുവിനെപ്പോലെയുള്ള ഭാരതീയ ജുഷീശ്വരന്‍മാര്‍ കണ്ടെത്തി. അതുകൊണ്ട്‌ 
മനസ്സിനെ ഛേദിച്ചാല്‍ ബോധവും ജഡവും വേര്‍പ്പെടുത്താമെന്നവര്‍ കണ്ടു. 
മനസ്സിനെ അകററി ജഡത്തില്‍ നിന്നും ബോധത്തെ വേര്‍പെടുത്താനുള്ള 
അഭ്യാസങ്ങളാണ്‌ വിഗ്രഹാരാധന മുതല്‍ നിര്‍വ്വികല്‍പ്പസമാധിവരെ എല്ലാ 
വേദാന്തസാധനകളും ബോധത്തിനുണ്ടാകുന്ന ജഡസമ്പര്‍ക്കമാണ്‌ ബന്ധം. 
ജഡസമ്പര്‍ക്കമൊഴിച്ചു മാററി ശുദ്ധബോധം സ്വയം വിളങ്ങുന്നതാണ്‌ മോക്ഷം. 
അഭ്യാസം ദൃഡമായി ജഡവും ബോധവും വേര്‍പെട്ടതോടെ നിലനില്‍പ്പിന്‍െറ 
പരമരഹസ്യം ശ്രീനാരായണഗുരുദേവനെപ്പോലെയുള്ള സത്യദര്‍ശികള്‍ക്ക്‌ 
തെളിഞ്ഞു കിട്ടി. ബോധം കൈവെടിയുന്ന ജഡം വെളിച്ചം വരുമ്പോള്‍ 
മാഞ്ഞുപോകുന്ന ഇരുട്ടെന്നപോലെ ഒരിടത്തും അറിയാനില്ലാതെ മാഞ്ഞു 
പോകുന്നതായി കണ്ടു. ജഡസമ്പര്‍ക്കം ഒഴിഞ്ഞുമാറുമ്പോഴുള്ള ബോധ 
ത്തിന്‍െറ സ്ഥിതിയോ. കോടിസൂര്യതുല്യം സുവ്യക്തമായി അചഞ്ചലമായി 
നിര്‍വ്വികാരമായി ബോധം സ്വാനുഭവത്തോടെ വിളങ്ങി നില്‍ക്കും. ആ 


ദൈവദശകം 59 


ബോധത്തിന്‌ താന്‍ ജനനമരണങ്ങളററ അമൃതവസ്തുവാണെന്ന്‌ അനുഭവി 
ച്ചറിയാനും കഴിയും. ജഡസമ്പര്‍ക്കം കൊണ്ടുണ്ടായ ഭ്രമങ്ങള്‍ മാത്രമായിരുന്നു 
ജനനമരണങ്ങള്‍. ശ്രീനാരായണ ഗുരുദേവന്‍ തന്‍െറ “ചിജ്ജഡചിന്തനം” 
എന്ന കൃതിയില്‍ ആദ്യത്തെ പദ്യത്തില്‍ തന്നെ ബോധത്തിന്റെ ഈ അനുഭവ 
രഹസ്യം വ്യക്തമാക്കിയിട്ടുണ്ട്‌. 


ഒരുകോടി ദിവാകരമരാത്തുയരുംപട? 

പാരൊടു നിരനലാദികളും 

കെടുമാറു കിളര്‍ന്നു വരുന്നൊരു നില്‍ 

വടിവെന്നുമിരുന്നു വിളങ്ങിടേണം. ചിജ്ജ. ചി. 7 


അല്ലയോ ദൈവമേ, ജഡസമ്പര്‍ക്കം വിടുന്നതോടുകൂടി കോടി 
സൂര്യന്‍മാര്‍ ഉദിച്ചുയരുന്നതുപോലെ അവിടുത്തെ സ്വരൂപം വ്യക്തമായി 
ഭവിക്കുന്നു. അതോടെ ഭൂമി, വെള്ളം, അഗ്നി മുതലായ ജഡസ്വരുപങ്ങളെല്ലാം 
എങ്ങോ പോയി മറയുന്നു. ഇങ്ങനെ കിളര്‍ന്നു വരുന്ന അവിടുത്തെ സ്വരൂപം 
എന്നും എന്‍െറ മുമ്പില്‍ വിളങ്ങി നില്‍ക്കുമാറാകണം. ഇങ്ങനെ ശുദ്ധബോധ 
സ്വരൂപനായ ദൈവത്തെ കോടിദിവാകര തുല്യം കണ്ടറിഞ്ഞശേഷമാണ്‌ 
ഗുരുദേവന്‍ “നീ ജ്ഞാനമാണ്‌” എന്ന്‌ ദൈവത്തെ നിര്‍വചിച്ചിരിക്കുന്നത്‌. 


ദൈവം ആനന്ദമാണ്‌. 


ദൈവം നിലനില്‍പ്പാണ്‌, ബോധമാണ്‌, എന്നുമാത്രം പറഞ്ഞുനിര്‍ത്തി 
യാല്‍ ചിത്ത വൃത്തികളൊക്കെ ദൈവമാണെന്ന്‌ ധരിച്ചുപോകാന്‍ ഇടയുണ്ട്‌. 
ചിത്തവ്ൃത്തികളില്‍ നിലനില്‍പ്പും ബോധവും ഒരുമിക്കുന്നതായി നാം 
കാണുന്നുണ്ടല്ലോ ഈ തെററിദ്ധാരണ വരാതിരിക്കാനാണ്‌ ദൈവം 
ആനന്ദമാണ്‌ എന്നുകൂടി കൂട്ടിചേര്‍ത്തിരിക്കുന്നത്‌. കാരുണ്യം, സ്നേഹം, 
ഓദാര്യം, സമഭാവന തുടങ്ങിയ ശാന്തചിത്തവൃത്തികളില്‍ നിലനില്‍പ്പും 
ബോധവും ആനന്ദവും അനുഭവപ്പെടുന്നുണ്ടല്ലോ. അപ്പോള്‍ ശാന്ത 
ചിത്തവൃത്തികളെ ദൈവമായി കണക്കാക്കാമോ ? പാടില്ല. സത്യം, ജ്ഞാനം, 
ആനന്ദം എന്ന പദങ്ങള്‍ വിശേഷണങ്ങള്‍ ഒന്നും ചേര്‍ക്കാതെയാണ്‌ ദൈവ 
സ്വരൂപമായി എടുത്തുകാട്ടിയിട്ടുള്ളത്‌. ഏതു ചിത്തവൃത്തിയായാലും 
അനുഭവപ്പെടുന്ന സത്യജ്ഞാനാനന്ദങ്ങള്‍ ഉപാധി വിശിഷ്ടങ്ങളേ ആയിരിക്കു. 
നാമരൂപോപാധികളില്‍ കൂടിയല്ലാതെ ചിത്തവൃത്തികള്‍ പ്രകാശിക്കയില്ല. 
ദൈവസ്വരുപങ്ങളായ സത്യജ്ഞാനാനന്ദങ്ങള്‍ നാമ രൂപോപാധികളോട്‌ 
ചേര്‍ന്ന്‌ അംശിക്കപ്പെട്ടതുപോലെ കാണപ്പെടുന്നതാ ണല്ലോ ചിത്തവൃത്തിക 
ളുള്‍പ്പടെയുള്ള പ്രപഞ്ചം. അപ്പോള്‍ നാമരുപോപാധി രഹിതമായ ശുദ്ധമായ 
സച്ചിദാനന്ദമാണ്‌ ദൈവം. വാസ്തവത്തില്‍ നാമരൂപോപാധികള്‍ വെടി 
ഞ്ഞാല്‍ പിന്നെ സത്തോ ചിത്തോ ആനന്ദമോ ഒരിടത്തും വേര്‍തിരിഞ്ഞനു 
ഭവപ്പെടുകയില്ല. അതുകൊണ്ട്‌ ഉപാധിരഹിതമായ സത്തും ഉപാധിരഹിതമായ 
ചിത്തും ഉപാധിരഹിതമായ ആനന്ദവും ഒന്നു തന്നെയാണ്‌. അതാണ്‌ ദൈവം. 
ദൈവത്തെ നിര്‍വചിക്കുമ്പോള്‍ ഈ മൂന്നില്‍ ഒരെണ്ണം പറഞ്ഞാല്‍ ധാരാളം 
മതിയാകുന്നതാണ്‌. ഉപനിഷത്തുകള്‍ ഇവയെ പ്രത്യേകമായും കൂട്ടിച്ചേര്‍ത്തും 


60 ശ്രീനാരായണ ഗുരുദദേവക്യതികള്‍ സന്വുര്‍ണവ്യാഖ്യാനം - ഭാഗം / 





ദൈവസ്വരുപമായി നിര്‍ദേശിച്ചിട്ടുണ്ട്‌. മന്ദബുദ്ധിക്ക്‌ നിര്‍വചനം കൂടുതല്‍ 
വ്യക്തമായിക്കോട്ടെ എന്നുവച്ചാണ്‌ ഇവയെ കൂട്ടിചേര്‍ത്ത്‌ നിര്‍ദ്ദേശിക്കുന്നത്‌. 
“നീ സത്യം ജ്ഞാനമാനന്ദം” എന്ന്‌ സത്യജ്ഞാനാനന്ദങ്ങളെ ഗുരുദേവന്‍ 
കൂട്ടിച്ചേര്‍ത്ത്‌ നിര്‍ദ്ദേശിച്ചതും ഈ ഉദ്ദേശത്തോടെയാണ്‌. 

ദൈവം ശുദ്ധമായ ആനന്ദമാണ്‌. ആനന്ദാനുഭവ സ്ഥലത്ത്‌ നിലനില്‍പ്പും 
ബോധവും ഒരുമിക്കുന്നുവെന്ന്‌ പറയേണ്ടതില്ലല്ലോ. തൈത്തിരീയോപ 
നിഷത്തിലെ “ഭൃഗുവല്ലിയില്‍” ഇക്കാര്യം വിവരിച്ചിട്ടുണ്ട്‌. ഭൃഗു പിതാവായ വ 
രുണനെ സമീപിച്ചു ചോദിച്ചു. എന്തില്‍ നിന്നാണ്‌ ഈ പ്രപഞ്ച ഘടകങ്ങള്‍ 
പൊന്തിവരുന്നത്‌ ? എന്തിലാണിവ നില നില്‍ക്കുന്നത്‌ ? എന്തില്‍ ഇവ തിരി 
ച്ച്‌ ലയിക്കുന്നു? ഈ ചോദ്യങ്ങള്‍ക്കുത്തരം അന്നം, പ്രാണന്‍, മനസ്‌, വി 
ജ്ഞാനം എന്നീ നാലിലേതെങ്കിലുമാകാന്‍ പററുമോ എന്ന്‌ പരീക്ഷിച്ച്‌ നോ 
ക്കിയിട്ട്‌ വരുണന്‍ അവയെ പുറം തള്ളുകയാണ്‌. ഒടുവില്‍ ആനന്ദത്തില്‍ നി 
ന്നാണ്‌ പ്രപഞ്ചഘടകങ്ങള്‍ പൊന്തിവരുന്നത്‌. ആനന്ദത്തിലാണ്‌ അവ നില 
നില്‍ക്കു ന്നത്‌. ആനന്ദത്തില്‍ തന്നെ തിരിച്ച്‌ ലയിക്കുകയും ചെയ്യുന്നു എ 
ന്നാണ്‌ പിതാവ്‌ പുത്രനെ അറിയിച്ചത്‌. നിലനില്‍പ്പിന്‍െറ ആഴമേറിയതും 
ജനമരണങ്ങളററതുമായ തലം കേവലാനന്ദത്തിന്‍െറ തലമാണ്‌. അതുകൊ 
ണ്ടാണ്‌ ഒരു യോഗിയുടെ ചിത്തം ഏകാഗ്രപ്പെട്ട്‌ നിലനില്‍പ്പിന്‍െറ ഉപരിതല 
ങ്ങളെ ഉപേക്ഷിച്ച്‌ അഗാധങ്ങളിലേക്കിറങ്ങിച്ചെല്ലുന്തോറും നിരപേക്ഷവും അ 
നന്തവുമായ ആനന്ദത്തിന്‍െറ തലം അതിനു മറമാറി തെളിയുന്നത്‌. നിരപേ 
ക്ഷമായ ആനന്ദതലത്തില്‍ യോഗിചിത്തം അഭ്യാസം കൊണ്ടിറങ്ങി ചെല്ലു 
മ്പോള്‍ ആ ആനന്ദതലം അദ്വയമാണെന്നും ശാശ്വതമാണെന്നും സംശയമെ 
ന്യേ അതിന്‌ വെളിപ്പെട്ടുകിട്ടുന്നുവെന്നാണ്‌ ശാസ്ത്രം ഘോഷിക്കുന്നത്‌. എ 
ല്ലാ പ്രപഞ്ചഘടകങ്ങളും ഈ ആനന്ദതലത്തെ ഒട്ടൊന്നു മറച്ചുകൊണ്ട്‌ ആ 
വിര്‍ഭവിക്കുന്ന തല്‍ക്കാല ദര്‍ശനങ്ങള്‍ മാത്രമാണെന്നും തെളിയുന്നു. നിര 
പേക്ഷമായ ആനന്ദതലം സാക്ഷാത്ക്കരിക്കാന്‍ കഴിഞ്ഞാലുണ്ടാകുന്ന 
അനുഭവത്തിന്‍െറ മാഹാത്മ്യം പച്ച മലയാളഭാഷയില്‍ ഗുരുദേവന്‍ തന്നെ 
അനുഭൂതിദശകം എന്ന കൃതിയില്‍ ഇങ്ങനെ വിവരിക്കുന്നു. 


ആനന്ദക്കടല്‍ പൊങ്ങി 
ത്താനേ പായുന്തിതാപരമന്നാരുപോല്‍ 
ജ്ഞാനം കൊണ്ടതിലേറി- 
പാനം ചെയ്യുന്നു പരമഹംസജനം. 
ജനമിതു കണ്ടു തെളിഞ്ഞാത്‌ 
ജനിമ്ൃതി കൈവിട്ടിതിക്കുമന്നിലയിതി 
നതെളിമരാന്നു കലര്‍ന്നാ- 
ലനവരതം സരഖ്യമന്നുതന്നെവരും. അനു. ദ. 7.8 


ഇതാ ഒരാനന്ദക്കടല്‍ പൊങ്ങിപ്പരന്ന്‌ സര്‍വ്വത്ര ഒരുപോലെ ഒഴുകി 
നിറയുന്നു. പരമഹംസന്‍മാര്‍ ജ്ഞാനമാകുന്ന തോണിയിലേറി ഈ ആനന്ദ 
സമുദ്രത്തെ പാനം ചെയ്യുന്നു. ലോകര്‍ക്ക്‌ ഇതൊന്നു കണ്ടു തെളിയാന്‍ 
കഴിഞ്ഞാല്‍ അതോടെ അവര്‍ ജനനമരണങ്ങളററ സതൃസ്ഥിതിയില്‍ 


ദൈവദശകം 61 





എത്തിചേരും. മനസിന്‌ ഇതിനെ ഒരിക്കല്‍ കണ്ടെത്താന്‍ കഴിഞ്ഞാല്‍ 
അന്നുതന്നെ അതിന്‌ ശാശ്വത സുഖം കൈവരുന്നതാണ്‌. ഈ ആനന്ദാനുഭവ 
തലം പ്രപഞ്ചത്തിന്‍െറ പരമകാരണമായ സത്യതലമാണെന്നറിയുന്നതാണ്‌ 
ജ്ഞാനം. ഇങ്ങനെ അദ്വയമായ ആനന്ദതലം സാക്ഷാത്‌ കരിച്ചറിഞ്ഞ 
ശേഷമാണ്‌ ഗുരുദേവന്‍ 'ദൈവം ആനന്ദമാണ്‌” എന്നു പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


ദൈവം കാലസ്വരൂപനാണ്‌. 


കാലം എന്താണെന്ന്‌ ചിന്തിച്ചറിയാന്‍ കഴിവുള്ള ഒരാള്‍ക്ക്‌ ഇവിടെ 
ദൈവം മാത്രമേയുള്ളു എന്നു തെളിയും. ആധുനിക ശാസ്ത്രജ്ഞന്മാരില്‍ 
ഐന്‍സ്ററീന്‍ കാലവും ദേശവും പരസ്പരസാപേക്ഷമാണെന്നു കണ്ടെത്തി. 
കാലദേശങ്ങള്‍ മാത്രല്ല ഈ ലോകത്തു കാണുന്നതൊക്കെ വേര്‍പെടാന്‍ 
വയ്യാതെ പരസ്പരം കോര്‍ത്തിണങ്ങി നില്‍ക്കുകയാണെന്ന്‌ നാം നാലാം 
പദ്യത്തിന്‍െറ വ്യാഖ്യാനത്തില്‍ കണ്ടുവല്ലോ. മന്ദബുദ്ധിയായ മനുഷ്യന്‍ 
അവന്‍െറ തല്‍ക്കാലാനുഭവങ്ങളെ അവയുടെ മുഖവിലയ്ക്ക്‌ വിശ്വസിച്ച്‌ 
കഴിയുന്നവനാണ്‌. അനുഭവങ്ങളുടെ ഉള്ളിലേക്ക്‌ ചുഴിഞ്ഞിറങ്ങിച്ചെന്ന്‌ 
അവയുടെ പൊരുളെന്തെന്നന്വേഷിക്കാന്‍ അവന്‍ ഒരുമ്പെടാറേയില്ല. 
മരക്കുററിയില്‍ പിശാചിനെക്കണ്ടാല്‍ പിശാചുണ്ടെന്നുറച്ചു കൊണ്ട്‌ 
ബഹളമുണ്ടാക്കുന്നവനാണ്‌ ചിന്താരഹിതനായ സാധാരണ മനുഷ്യന്‍. 
അതുപോലെ ചിന്തിക്കാന്‍ കഴിയാത്തവരുടെ അനുഭവമാണ്‌ കാലം. 
ചിന്തിക്കുന്നവന്‍ കാലം സ്വയംകൃതമായ ഒരു തോന്നല്‍ മാത്രം. കാലം 
എന്നൊന്നുണ്ടോ? അത്‌ കഴിഞ്ഞത്‌, നടക്കുന്നത്‌, വരാനിരിക്കുന്നത്‌, എന്ന 
മട്ടില്‍ ചലിച്ചുമാറുന്നുണ്ടോ ? കാലം ഒരു വെറും ശ്രമമാണെന്ന്‌ വന്നാല്‍ 
അതോടെ ജനനമരണങ്ങളൊക്കെ ശ്രമമാണെന്ന്‌ തീരുമാനിക്കാമല്ലോ. കാലം 
ഉണ്ടെന്നുള്ളതിന്‌ എന്താണു തെളിവ്‌ ? പകലും രാത്രിയും മാസങ്ങളും 
വര്‍ഷങ്ങളും മാറി മാറി വരുന്നുണ്ടല്ലോ. സെക്കന്‍റുകളും മിനിട്ടുകളും 
മണിക്കൂറുകളും കടന്നുപോകുന്നുണ്ടല്ലോ എന്ന്‌ ചിലര്‍ ചോദിച്ചേക്കാം. 
പകലും രാത്രിയും മാറി മാറി വരുമ്പോള്‍ വാസ്തവത്തില്‍ എന്തെങ്കിലും 
കടന്ന്‌ പോകുന്നുണ്ടോ ? സംഭവിക്കുന്നതിതാണ്‌. ഭൂമി സൂര്യനെ ചുററുന്നു. 
ഇവിടെ സൂര്യന്‍ ഭുമിയുടെ ചലനത്തെയപേക്ഷിച്ച്‌ സ്ഥിരമായി നില്‍ക്കുന്ന 
ഗോളമാണ്‌. ഭൂമി കറങ്ങുമ്പോള്‍ സൂര്യന്‍െറ വെളിച്ചം തട്ടാതിരിക്കുന്നതിനെ 
നാം രാത്രിയെന്നു പറയുന്നു. വെളിച്ചം തട്ടുന്നതിനെ പകല്‍ എന്ന്‌ പറയുന്നു. 
ഈ സംഭവങ്ങള്‍ നടക്കുമ്പോള്‍ പകലെന്നും രാശ്രിയെന്നും വേര്‍തിരിഞ്ഞ്‌ 
എന്തോ കടന്നുപോയതായി നാം ശ്രമിക്കുന്നു. വാസ്തവത്തില്‍ അവിടെ 
കടന്നുപോകാന്‍ ഭുമിയുടെ കറക്കമല്ലാതെ മറെറാന്നും ഇല്ലെന്ന്‌ തീര്‍ച്ചയല്ലേ? 
പിന്നെ കാലം കടന്നുപോയതായി തോന്നുന്നതോ ? അതാണ്‌ തോന്നല്‍ 
അഥവാ ശ്രമമെന്ന്‌ പറയുന്നത്‌. ചലിക്കാത്തതോ നിയമബദ്ധമായി ചലിക്കു 
ന്നതോ ആയ ഒന്നിന്‍െറ പശ്ചാത്തലത്തില്‍ അതിനെ അപേക്ഷിച്ച്‌ അനിയത 
മായി ചലിക്കുന്ന മറെറാന്നിന്‍െറ ചലനത്തെ തുലനം ചെയ്യുമ്പോഴുണ്ടാകുന്ന 
ശ്രമമാണ്‌ കാലം. കാലത്തിന്‍െറ ഏതളവു പരിശോധിച്ചാലും നിര്‍വ്വചനം 


62 ശ്രീനാരായണ ഗുതുദേവഷ്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


ശരിയാണെന്ന്‌ കാണാം. രാത്രിയുടെയും പകലിന്‍െറയും കാര്യം തന്നെയെ 
ടുക്കാം. സുര്യന്‍െറയും ഭൂമിയുടെയും സ്ഥിതികളാണിവിടെ തുലനം 
ചെയ്യപ്പെടുന്നത്‌. സുര്യന്‍ സ്ഥിരമായി നില്‍ക്കുന്ന ഒരു ഗോളമല്ലെന്നും 
അതിവേഗം ചലിച്ചുകൊണ്ടിരിക്കുക യാണെന്നും തെളിഞ്ഞിട്ടുണ്ട്‌. എങ്കിലും 
സൂര്യന്‍െറ ചലനം ഭൂമിയുടെ ചലനത്തെ അപേക്ഷിച്ച്‌ നിയമബദ്ധമാണ്‌. 
സൂര്യന്‍ ഒരേ ക്രമത്തില്‍ തന്നെ ചലിക്കുന്നതുകൊണ്ട്‌ ഭൂമിയിലുള്ളവര്‍ക്ക്‌ 
സൂര്യന്‍െറ ചലനം അറിയാന്‍ തന്നെ കഴിയുന്നില്ല. ഭൂമിയുടെ ചലനമാകട്ടെ 
നേര്‍മാര്‍ഗത്തിലല്ല ഒരു പ്രത്യേകതരം ചുററിത്തിരിയലാണ്‌. അതുകൊണ്ട്‌ 
തന്നെഭൂമിയുടെ ചലനം സൂര്യചലനത്തെ അപേക്ഷിച്ച്‌ നിയമരഹിതമെന്ന്‌ 
പറയാം. അപ്പോള്‍ ആപേക്ഷികമായി നിയത ചലനത്തോടുകുടിയ സൂര്യന്‍െറ 
പശ്ചാത്തലത്തില്‍ ആപേക്ഷികമായി അനിയതചലനമുള്ള ഭൂമിയുടെ 
ചലനത്തെ തുലനം ചെയ്തപ്പോള്‍ ഉണ്ടായ ഭ്രമമാണ്‌ പകലും രാത്രിയും. 
വാസ്തവത്തില്‍ പകലെന്നും രാത്രിയെന്നും വിഭജിക്കാവുന്ന കാലമെന്നൊരു 
പദാര്‍ത്ഥം ഇവിടെ ഇല്ലേയില്ലെന്നു തീര്‍ച്ച. മിനിട്ടുകളുടെയും മണിക്കൂറുകളു 
ടേയും ഒക്കെ കഥ ഇതുതന്നെയാണ്‌. ഒരു ഘടികാരത്തിന്‍െറ സൂചി 
ചലിച്ചുമാറുമ്പോള്‍ നാം എന്തിനേയോ സെക്കന്‍റുകളായും മിനിട്ടുകളായും 
മണിക്കൂറുകളായും വിഭജിക്കുന്നു. ഇങ്ങനെ വിഭജിക്കപ്പെടുന്ന പദാര്‍ത്ഥ 
ത്തെയാണ്‌ നാം കാലമെന്ന്‌ വിളിക്കുന്നത്‌. പക്ഷെ എവിടിരിക്കുന്നു കാലം ? 
ഘടികാരത്തിന്‍െറ സൂചിയിലാണോ ? വാസ്തവത്തില്‍ മനുഷ്യന്‍ തന്‍െറ 
അനിയതങ്ങളായ ദൈനംദിന ചലനങ്ങളെ നിയമബദ്ധമാക്കി വിഭജിക്കാന്‍ 
കണ്ടെത്തിയ ഒരുപായമാണ്‌ ഘടികാരം. ഘടികാരത്തിന്‍െറ സൂചിയുടെ 
ചലനം ആപേക്ഷികമായി നിയമബദ്ധമാണ്‌. ആ ചലനത്തിന്‍െറ പശ്ചാത്തല 
ത്തില്‍ മനുഷ്യന്‍ ആപേക്ഷികമായി അനിയതമായ തന്‍െറ ജീവിത 
ചലനത്തെ തുലനം ചെയ്യുമ്പോഴാണ്‌ മിനിട്ടായും മണിക്കൂറായും ഒക്കെ 
എന്തോ കടന്നു പോകുന്നതായി തോന്നുന്നത്‌. ഘടികാര സൂചിയുടെ 
ചലനവും മനുഷ്യന്‍െറ ജീവിത ചലനവുമല്ലാതെ കടന്നുപോകാന്‍ 
മുന്നാമതൊന്നും ഇല്ലെന്നുള്ളതാണ്‌ വാസ്തവം. തല്‍ക്കാല പരിതസ്ഥിതി 
യില്‍ രൂപം കൊള്ളുന്ന സങ്കല്‍പാനുഭവം മാത്രമാണ്‌ കാലമെന്നറിയാന്‍ ഒരു 
പ്രയാസവുമില്ല. സൂര്യഗോളത്തില്‍ മനുഷ്യവാസമുണ്ടെന്ന്‌ കരുതുക. 
എന്തായിരിക്കും അവരുടെ പകലും രാത്രിയും. അവിടെ രാത്രി ഉണ്ടായിരി 
ക്കുമോ ? ഉണ്ടെങ്കില്‍ തന്നെ ഭൂമിയിലെ രാത്രിയും പകലുമായിരിക്കില്ല 
സൂര്യന്‍െറ രാത്രിയും പകലുമെന്ന്‌ നിശ്ചയം. ഭൂമിയിലെ ആയിരം യുഗമാണ്‌ 
ബ്രഹ്മാവിനൊരു പകല്‍. മറെറാരായിരം യുഗം ബ്രഹ്മാവിനൊരു രാത്രിയും 
എന്നാണ്‌ ഗീതയില്‍ ഭഗവാന്‍ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. അവനവന്‍െറ 
ചുററുപാടുകള്‍ക്ക നുസരണമായുണ്ടാകുന്ന ശ്രമാനുഭവമാണ്‌ കാലം 
എന്നുള്ളതിന്‌ ഇതൊക്കെ തെളിവാണ്‌. വസ്തു ഒന്നേയുള്ളു, അതിലെ 
വെറുമൊരു ശ്രമാനുഭവമാണ്‌ കാലം എന്നു കാട്ടിത്തരാനാണ്‌ ഗുരുദേവന്‍ 
“നീ തന്നെ വര്‍ത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല” എന്ന്‌ പ്രഖ്യാപിച്ചി 
രിക്കുന്നത്‌. ്രമാനുഭവ സ്ഥലത്തൊക്കെ വസ്തുസ്വരൂപം തന്നെയാണ്‌ 
ശ്രമാനുഭവത്തിനും വിഷയമാകുന്നത്‌. കയറില്‍ കാണുന്ന സര്‍പ്പം കയറു 


ദൈവദശകം 63 


തന്നെയാണ്‌. അതുപോലെ കാലം ദൈവത്തിലുണ്ടെന്നു തോന്നുന്ന ഒരു 
ഭ്ൂമാനുഭവമാണെ ങ്കില്‍ കാലം ദൈവം തന്നെയാണ്‌ എന്ന്‌ പറയേണ്ടതില്ലല്ലോ. 
സര്‍പ്പം കയറാണെന്നറിഞ്ഞാല്‍ ശ്രമം തീരും. അതുപോലെ കാലവും 
ദൈവമാണെ ന്നറിഞ്ഞാല്‍ ശ്രമം തീരും. ്രമംതീര്‍ക്കാന്‍ വേണ്ടിയാണ്‌ 
ഗുരുദേവന്‍ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്‌. 


കാലവും ദേശവും 


കാലം ശ്രമാനുഭവമാണെന്ന്‌ പറയുമ്പോള്‍ ദേശത്തെക്കൂടി ഉള്‍പ്പെടുത്തി 
ക്കൊണ്ടാണ്‌ പറയുന്നതെന്നോര്‍ക്കണം. പദാര്‍ത്ഥങ്ങള്‍ക്കു നില്‍ക്കാനിടമരു 
ളുന്നതായി തോന്നുന്ന ആകാശമാണ്‌ ദേശം. ്രപഞ്ചമണ്ഡപത്തിന്‍െറ നെടും 
തൂണുകളാണ്‌ കാലദേശങ്ങളെന്ന്‌ വേദാന്തശാസ്ത്രം പണ്ടേ ധരിച്ചിരിക്കുന്നു. 
ഈ രണ്ടു തൂണുകളും പരസ്പരം ആശ്രയിച്ചുകൊണ്ടാണ്‌ പ്രപഞ്ചത്തെ 
താങ്ങി നില്‍ക്കുന്നത്‌. ഒന്നു ചുരുങ്ങിയാല്‍ മറേറതു ചുരുങ്ങും ഒന്ന്‌ നീണ്ടാല്‍ 
മറേറത്‌ നീളും. ഒന്നില്ലാതായാല്‍ മറേറതും ഇല്ലാതാകും. ഐന്‍സ്ററീന്‍ 
കാലദേശങ്ങളുടെ സാപേക്ഷസ്ഥിതി തെളിയിച്ചുകഴിഞ്ഞിട്ടുണ്ട്‌. ഒരു ജററ്‌ 
വിമാനത്തില്‍ അമേരിക്കയിലേക്ക്‌ പോകാന്‍ നില്‍ക്കുന്ന പൈലററിനോട്‌ 
ന്യൂയോര്‍ക്ക്‌ പട്ടണം എവിടെയാണെന്ന്‌ ചോദിച്ചാല്‍ “ഇതാ അടുക്കല്‍ തന്നെ. 
എട്ടു മണിക്കൂര്‍ കൊണ്ട്‌ എത്തിച്ചേരാം” എന്നായിരിക്കും അയാളുടെ ഉത്തരം. 
നേരെ മറിച്ച്‌ അമേരിക്കയിലേക്ക്‌ കപ്പല്‍ യാത്ര ചെയ്യാന്‍ ഒരുങ്ങി നില്‍ക്കുന്ന 
കപ്പിത്താനോട്‌ അതേ ചോദ്യം തന്നെ ചോദിച്ചാല്‍ “വളരെയകലെയാണ്‌ 
ആറുമാസം വേണം” അവിടെയെത്താന്‍ എന്നായിരിക്കും മറുപടി. 
കാലദേശങ്ങളുടെ സാപേക്ഷസ്ഥിതി ഈ ഉത്തരങ്ങളില്‍ നിന്നും 
സ്പഷ്ടമാണ്‌. മനുഷ്യശരീരത്തില്‍ പററിയിരിക്കുന്ന ഒരു ഉറുമ്പിന്‌ ആ 
ശരീരത്തിലെ തലയും കാലും അതി വിദൂരതയില്‍ സ്ഥിതി ചെയ്യുന്ന രണ്ടു 
ധ്രുവങ്ങളായി അനുഭവപ്പെടാം. ആ ധ്രുവങ്ങളില്‍ ഒന്നില്‍ നിന്നും മറെറാന്നില്‍ 
എത്തിച്ചേരാന്‍ ഉറുമ്പിന്‍റെ കാലഗണനയില്‍ ചില വത്സരങ്ങള്‍ വേണ്ടി 
വന്നുവെന്നു വരാം. എന്നാല്‍ മനുഷ്യന്‌ തന്‍െറ കാലും തലയും രണ്ടു 
ദേശങ്ങളാണെന്ന തോന്നല്‍ തന്നെയില്ല. അവിടെ എത്തിച്ചേരാന്‍ 
സമയത്തിന്‍െറ ആവശ്യവുമില്ല. ഭൂമിയുടെ ഉത്തരദക്ഷിണ ധ്രുവങ്ങളെക്കുറിച്ച്‌ 
മനുഷ്യന്‍െറയും ഭൂമിയുടെയും അനുഭവം ഏതാണ്ട്‌ ഇതേ തരത്തിലായി 
ക്കുടെന്നില്ല. ഇനി സൌരയുഥത്തെ മുഴുവന്‍ ഒരു ശരീരമായി അനുഭവിക്കാന്‍ 
കഴിയുന്ന ഒരഹം തത്ത്വം നിലവിലുണ്ടെങ്കില്‍ സുര്യനും ചന്ദ്രനുമൊക്കെ ആ 
ശരീരത്തിന്‍െറ അവയവങ്ങളാണെന്നും അവയിലെത്തി ച്ചേരാന്‍ വിശേഷിച്ച്‌ 
സമയദൈര്‍ഘ്യത്തിന്‍െറ ആവശ്യമൊന്നുമില്ലെന്നും അനുഭവിച്ചറിയാന്‍ 
കഴിയുന്നതാണ്‌. ഇതിന്‍െറയൊക്കെ അര്‍ത്ഥം കാലദേശങ്ങള്‍ തല്‍ക്കാലത്തെ 
നിലനില്‍പ്പിന്‍െറ സ്വഭാവമനുസരിച്ചുളവാകുന്ന (ഭമാനുഭവങ്ങള്‍ 
മാത്രമാണെന്നല്ലേ? കാലദേശങ്ങളുടെ ഈ സാപേക്ഷസ്ഥിതി മുമ്പ്‌ വേദാന്ത 
ശാസ്ത്രത്തിന്‌ വ്യക്തമായി തെളിഞ്ഞിരുന്നോ? വ്യക്തമായി തെളിഞ്ഞിരു 
ന്നുവെന്ന്‌ മാത്രമല്ല പാകപ്പെട്ട മനസ്സിന്‌ തെളിയിച്ചുകൊടുക്കാനും 
കഴിഞ്ഞിരുന്നു. സംശയമുള്ളവരുണ്ടെങ്കില്‍ ഗീതയിലെ “വിശ്വരൂപദര്‍ശന 


64 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സന്ധുര്‍ണവ്യാബഖ്യാനം - ഭാഗം 1 





യോഗ്‌മെന്ന പതിനൊന്നാമദ്ധ്യായം വായിച്ചുനോക്കേണ്ടതാണ്‌. അഥവാ മണ്ണു 
തിന്ന ഉണ്ണിക്കണ്ണന്‍െറ വായ്‌ തുറന്നു നോക്കിയ യശോദ കണ്ട കാഴ്ച 
പഠിച്ചുനോക്കേണ്ടതാണ്‌. അതുമല്ലെങ്കില്‍ ശ്രീരാമകൃഷ്ണദേവന്‍ നരേന്ദ്രന്‌ 
(വിവേകാനന്ദന്‌) ഈശ്വരനെ കാട്ടിക്കൊടുക്കാന്‍ ശ്രമിച്ചപ്പോഴൊക്കെ 
നരേന്ദ്രനുണ്ടായ അനുഭവമെന്തെന്ന്‌ വിശകലനം ചെയ്തു നോക്കിയാലും 
മതി. കാലദേശങ്ങള്‍ സാപേക്ഷസങ്കല്‍പ്പങ്ങളാണെന്ന്‌ മാത്രമല്ല അവയുടെ 
തോന്നുലുളവാക്കുന്ന വസ്തുസ്വരൂപമെന്തെന്നും വേദാന്ത ശാസ്ത്രത്തിന്‌ 
അന്നേ തെളിഞ്ഞിരുന്നു. ശ്രീ ശങ്കര ഭഗവത്പാദര്‍ പറയുന്നത്‌ നോക്കുക - 


കലനാത്‌ സരിമ ഭൂതാനാം 
(ബഥഹ്മാദിനാം നിമേഷതഃ 
കലശബ്്ദേന നിര്‍ദ്ദിഷ്ടോ 
ഹ്യഖണ്ഡഥാനന്ദ അച്യുതഃ 


ബ്രഹ്മാവു മുതലുള്ള എല്ലാ പ്രപഞ്ചദൃശ്യങ്ങളെയും നിമേഷമാത്രം 
കൊണ്ടുണ്ടാക്കിക്കാണിക്കുന്ന അഖണ്ഡാനന്ദ സ്വരൂപമായവസ്തു 
തന്നെയാണ്‌ കാലമെന്നറിയപ്പെടുന്നത്‌. ലൌകികന്‍െറ കാലസകങ്കല്‍പ്പവും 
ദേശസങ്കല്‍പ്പവും ഈ വസ്തുസ്വരുപം അറിയുന്നതോടെ പൊട്ടിത്തകരുന്ന 
താണ്‌. വസ്തു സ്വരുപം ഗ്രഹിച്ച്‌ കാലദേശങ്ങളെ അതി ജീവിക്കാന്‍ കഴിഞ്ഞ 
തുകൊണ്ടാണ്‌ ഗുരുദേവന്‍ “ജനന? നവരത്നമഞ്ജരിയി'ല്‍കാലാദിയായ 
മൃദുനുലാലെ” എന്നിങ്ങനെ കാലം, ദേശം, നിമിത്തം എന്നിവയെ മൃദു 
നൂലുകളായി ചിത്രീകരിച്ചിരിക്കുന്നത്‌. മൃദുനൂലാലെ എന്നതുകൊണ്ട്‌ ഒന്നു 
ബലപ്പിച്ചാല്‍ പൊട്ടിത്തകരുന്നവയാണെന്നാണര്‍ത്ഥമാക്കുന്നത്‌. 

ഗുരുദേവനെപ്പോലെയുള്ള സതൃദര്‍ശികള്‍ കാലസങ്കല്‍പ്പത്തെ പരാ 
മര്‍ശിക്കുമ്പോള്‍ അതില്‍ ദേശസങ്കല്‍പ്പവും ഉള്‍ക്കൊണ്ടിരിക്കുന്നുവെന്നറിയേ 
ണ്ടതാണ്‌. വര്‍ത്തമാനം, ഭൂതം, ഭാവി എന്നിങ്ങനെ വിഭജിക്കപ്പെടുന്ന കാല 
ത്തിന്‍െറ വര്‍ത്തമാന ഭാഗം മാത്രമാണ്‌ ലേശമെങ്കിലും അനുഭവ വിഷയ 
മാകുന്നുവെന്ന്‌ കരുതാവുന്നത്‌. ഭൂതകാലം മറഞ്ഞു കഴിഞ്ഞതും ഭാവി 
വരാനിരിക്കുന്നതുമായതുകൊണ്ട്‌ അവ അനുഭവ വിഷയമാകുകയെന്ന 
പ്രശ്‌നമേയില്ല. ഭുതമോ ഭാവിയോ അനുഭവിക്കാന്‍ തുടങ്ങിയാല്‍ അവയും 
വര്‍ത്തമാനകാലമായി മാറുന്നതാണ്‌. ഇനിയും വര്‍ത്തമാന നിമിഷങ്ങ 
ളാണെങ്കില്‍ അനുഭവിക്കാന്‍ തുടങ്ങുന്നതിന്‌ മുമ്പ്‌ തന്നെ തിരോഭവിച്ച്‌ മറ 
യുകയും ചെയ്യുന്നു. മനസ്സിനൊരെത്തും പിടിയും കിട്ടാത്ത ഈ കാലചലന 
ത്തില്‍പ്പെട്ട്‌ മുങ്ങിപ്പൊങ്ങുകയാണ്‌ സുര്യചന്ദ്രാദി എല്ലാ പ്രപഞ്ചഘടകങ്ങളും. 
സര്‍വ്വംഭക്ഷകമായ കാലത്തിന്‍െറ പിടിയില്‍ നിന്നും രക്ഷപ്പെടാന്‍ ഇവിടെ 
ഒന്നിനും കഴിയുകയില്ല. അനിര്‍വ്വചനീയമായ കാലഗതിയെ കടക്കണമെങ്കില്‍ 
കാലത്തിന്‍െറതോന്നലുളവാക്കി നില്‍ക്കുന്ന അചഞ്ചലസത്യത്തെ അറിഞ്ഞേ 
പററു. സത്യബോധമുള്ളവരുടെ മുമ്പില്‍ നിന്നും കാലമാകുന്ന കാളസര്‍പ്പം 
ചുരുണ്ടുകൂടി സ്വയം മറയുന്നു. ഗുരുദേവന്‍ തന്നെ ആത്മോപദേശശതക 
ത്തില്‍ പ്രസ്താവിച്ചിട്ടുള്ളത്‌ നോക്കുകഃ 


ദൈവദശകം 65 


പരയുടെ പാലു നുകര്‍ന്ന ഭാഗ്യവവാന്‍മാ- 

രീക്കൊരു പതിനായിരമാണ്ടൊരല്‍ച്ചനേരം 

അറിവപര പ്രക്യതിക്കധിീനമായാല്‍ 

അരമനാടിയായിരമാണ്ടു പോല തോന്നും. ആത്മോ.ശ. 15 


വിദ്യയുടെ പ്രകാശ മാര്‍ഗം അംഗീകരിച്ച്‌ സത്യമധു നുകരുന്നവര്‍ക്ക്‌ 
പതിനായിരമാണ്ട്‌ അല്‍പസമയം മാര്തം. നാമരുപങ്ങളില്‍ ശ്രമിക്കുന്ന 
അവിദ്യയുടെ മാര്‍ഗം അംഗീകരിക്കുന്നവര്‍ക്ക്‌ അര നിമിഷം ആയിരമാണ്ടു 
പോലെ നിണ്ടുപോവുകയും ചെയ്യും. ഈ പരമസത്യം കാട്ടിത്തന്നു മനുഷ്യ 
രാശിയെ കാലപ്രവാഹത്തില്‍ നിന്നും കരയ്ക്ക്‌ കയററാന്‍ വേണ്ടിയാണ്‌ “നീ 
തന്നെ വര്‍ത്തമാനവും, ഭൂതവും, ഭാവിയും വേറല്ല” എന്ന്‌ ഗുരുദേവന്‍ 
പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


ഓതും മൊഴിയും ദൈവമാണ്‌. 


ഒരു സത്യദര്‍ശിക്കു പ്രപഞ്ചരഹസ്യങ്ങള്‍ എത്രമാത്രം സ്പഷ്ടമായി 
കിട്ടുന്നു എന്നുള്ളിതിന്‌ തെളിവാണ്‌ “ഓതും മൊഴിയുമോര്‍ക്കില്‍ നീ” എന്ന 
ഭാഗം. ഗുരുദേവനെപ്പോലെയുള്ള ഒരു ര്രഹ്മനിഷ്ഠന്‍ കാലം ദൈവമാണ്‌ 
ശബ്ദം ദൈവമാണ്‌ എന്നൊക്കെ പറയുമ്പോള്‍ ഉദാസീനമായി തലകുലുക്കി 
മനസ്സിലായെന്ന്‌ ഭാവിച്ചുകൊണ്ട്‌ കടന്നു പോയതുകൊണ്ട്‌ ആര്‍ക്കും ഒരു 
പ്രയോജനവും ഉണ്ടാകാനില്ല. “അങ്ങനെ കടന്നുപോകരുതേയെന്ന്‌ താക്കീത്‌ 
നല്‍കാനായിട്ടാണ്‌ അദ്ദേഹം അവിടവിടെ “ആരായുകില്‍, ഓര്‍ക്കുകില്‍' 
എന്നും മററുമുള്ള വാക്കുകള്‍ ചേര്‍ത്തിരിക്കുന്നത്‌. അപ്പോള്‍ ആലോചിക്കുന്ന 
വന്‌ ശബ്ദം ദൈവമാണെന്ന്‌ കാണാന്‍ കഴിയും. എന്താണാലോചന? ജീവ 
ജാലങ്ങള്‍ക്ക്‌ ആശയ വിനിമയം നടത്താന്‍ കിട്ടിയിട്ടുള്ള ദിവ്യമായ ഒരുപാധി 
യായിട്ടാണ്‌ ശബ്ദത്തെ സാധാരണ ധരിക്കാറുള്ളത്‌ ആശയം ഉണ്ടായിക്കഴി 
ഞ്ഞിട്ടല്ലേ വിനിമയം. ശബ്ദമില്ലാതെ ആശയം ഉണ്ടാകുമോ? ശബ്ദമില്ലാതെ 
ശബ്ദത്തിന്‍െറ അകമ്പടി കൂടാതെ ഈ ലോകത്ത്‌ ഒരറിവും ഒരനുഭവവും 
ഉണ്ടാകുന്നില്ലെന്നാണ്‌ സൂക്ഷ്മ ദൃക്കുകള്‍കണ്ടെത്തിയിട്ടുള്ളത്‌. കാമക്രോ 
ധാദി വികാരങ്ങള്‍, ദേഹത്തിനുണ്ടാകുന്ന വേദനകള്‍ ഇവ പോലും ശബ്ദമാധ്യ 
മത്തില്‍ കൂടിയല്ലാതെ അനുഭവമണ്ഡലത്തിലേക്ക്‌ പകരുകയില്ല. ഉള്ളില്‍ 
സൂക്ഷ്മമായ ശബ്ദതരംഗംകൂടാതെ ആംഗ്യഭാഷപോലും പ്രവര്‍ത്തിക്കു 
കയില്ല പ്രസിദ്ധമായ ഒരു സംസ്കൃത ശ്ലോകം ഓര്‍ക്കുന്നത്‌ നന്നായിരിക്കും. 


ഇദമന്ധം തമഃ കൃത്സ്നം 
ജായേത ഭുവനത്രയം 

യദിശബ്ദാഹ്വയം ജോതിഃ 
ആസംസാരം ന ദിപ്യതേ. 


ശബ്ദമെന്ന ജ്യോതിസ്സ്‌ ലോകത്തിന്‍െറ ഒരററം മുതല്‍ മറേറ അററം 
വരെ പ്രകാശിക്കുന്നില്ലെന്ന്‌ വന്നാല്‍ ഈ പ്രപഞ്ചം മുഴുവന്‍ കൂരിരുട്ടിലാ 
ണ്ടുപോകുമായിരുന്നു. ഇങ്ങനെ ലോകാനുഭവങ്ങള്‍ക്ക്‌ മുഴുവന്‍ ആശ്രയമാ 
യി വര്‍ത്തിക്കുന്ന ശബ്ദത്തിന്‍െറ ഉല്പത്തിസ്ഥാനം പുറകോട്ടുപോയി 


74-2003 5 


66 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണഡവ്യാഖ്യാനം - ഭാഗം 7 


അന്വേഷിച്ചു കണ്ടെത്താമെങ്കില്‍ ജീവിതത്തിന്‍െറ പരമസത്യം അതോടെ 
തെളിയുന്നതാണ്‌. 


നാമിന്ന്‌ ശബ്ദമെന്നറിയുന്നത്‌ നാവുകൊണ്ടുച്ചരിച്ച്‌ പുറമേ കാതു 
കൊണ്ട്‌ കേള്‍ക്കുന്ന ശബ്ദത്തെ മാത്രമാണ്‌. വാസ്തവത്തില്‍ ശബ്ദപരി 
ണാമത്തിന്‍െറ അന്തിമഘട്ടമാണിത്‌. ചിന്തിച്ചശേഷമാണല്ലോ ശബ്ദം പുറമേ 
ഉച്ചരിക്കപ്പെടുന്നത്‌. ചിന്തകള്‍ക്കും സങ്കല്‍പ്പങ്ങള്‍ക്കും രൂപം കൊടുക്കുന്ന 
കാര്യത്തിലും സുപ്രധാന മാധ്യമം ശബ്ദമാണെന്നറിയേണ്ടതാണ്‌. അപ്പോള്‍ 
നാവുകൊണ്ടുച്ചരിക്കപ്പെടുന്ന ശബ്ദങ്ങളുടെ പിന്നില്‍ സങ്കല്‍പ്പങ്ങള്‍ക്ക്‌ രൂപം 
കൊടുത്തുകൊണ്ട്‌ ഉള്ളില്‍ ഉച്ചരിക്കപ്പെടുന്ന ശബ്ദ സമൂഹത്തിന്‍െറ സൂക്ഷ്മ 
പരിണാമഘട്ടം കാണാന്‍ കഴിയും. ഇവിടെയും ശബ്ദം ഉച്ചരിക്കപ്പെടുന്നുണ്ട്‌. 
കേള്‍ക്കപ്പെടുന്നുണ്ട്‌. പുറമെയുള്ള നാക്കല്ല ഉച്ചരിക്കുന്നത്‌. പുറമേയുള്ള 
കാതല്ല കേള്‍ക്കുന്നത്‌. അന്തഃകരണമെന്നറിയപ്പെടുന്ന സൂക്ഷ്മശരീരത്തില്‍ 
പഞ്ചേന്ദ്രിയങ്ങളും മററും സുക്ഷ്മരുപത്തില്‍ സ്ഥിതി ചെയ്യുന്നു എന്നു തെ 
ളിയിക്കുന്ന അനുഭവമാണിത്‌. പുറമെ നാവുകൊണ്ടുച്ചരിക്കുന്ന ശബ്ദത്തിന്‌ 
വൈഖരിയെന്നും സൂക്ഷ്മശരീരത്തില്‍ സങ്കല്‍പ്പരുപത്തില്‍ പൊന്തുന്ന ശബ്ദ 
ത്തിന്‌ മധ്യമ എന്നുമാണ്‌ പേരിട്ടിരിക്കുന്നത്‌. സങ്കല്‍പ പ്രവാഹത്തെ തടഞ്ഞു 
നിര്‍ത്തി മനസ്സിന്‌ ഉറപ്പായ ഏകാഗ്രത നേടികൊടുക്കാന്‍ കഴിയുമെങ്കില്‍ 
അത്ഭുതകരമായ മറെറാരു ശബ്ദമണ്ഡലം അനാവൃതമാകും. ഏകാഗ്രത 
പ്പെട്ട്‌ സങ്കല്‍പ്പങ്ങള്‍ ഒഴിഞ്ഞുമാറിയതുകൊണ്ട്‌ ആകാശ തുല്യം വിളങ്ങുന്ന 
ഹൃദയത്തിന്‍െറ കേന്ദ്രമായി സ്ഥിതി ചെയ്യുന്ന ബുദ്ധിക്ക്‌ നിരവധി അനാഹ 
തനാദങ്ങള്‍ ശ്രുതിവിഷയമായിത്തീരുന്നു. ഏകാഗ്രബുദ്ധിക്ക്‌ ഉള്ളില്‍ വേണു 
വീണാദി മധുര നാദങ്ങളും ഓംകാരധ്വനിയും മുഴങ്ങുന്നത്‌ കേട്ടാനന്ദിക്കാന്‍ 
കഴിയും. ഗുരുദേവന്‍ തന്‍െറ കൃതികളില്‍ പലയിടങ്ങളിലും ഈ അനാഹത 
ധ്വനി മണ്ഡലത്തെ വിവരിച്ചിട്ടുണ്ട്‌. ജനന?നവരത്നമഞ്ജരിയില്‍ നാദഭൂമി 
എന്ന പേരു പറഞ്ഞാണ്‌ ഈ ശബ്ദ പരിണാമഘട്ടത്തെ വിവരിച്ചിട്ടുള്ളത്‌. 
അനാഹതധ്വനി മണ്ഡലത്തില്‍ എത്തി നില്‍ക്കുന്ന ഏകാഗ്രബുദ്ധിക്ക്‌ 
അവിടെ പകര്‍ന്ന്‌ കിട്ടുന്ന ആത്മപ്രകാശം കണ്ടറിഞ്ഞനുഭവിക്കാനും കഴി 
യുന്നു. അതുകൊണ്ടാണ്‌ ഗുരുദേവന്‍ ഗതിപെറും നാദഭൂമിയിലമര്‍ന്നാവി 
രാഭ പടരും ചിന്നാഭി എന്ന്‌ മധുരഗംഭീരമായി ഈ അനുഭവ ദശയെ ജനന? 
നവരത്ന മഞ്ജരിയില്‍ വാഴ്ത്തിയിരിക്കുന്നത്‌. ശാസ്ത്രകാരന്‍മാര്‍ ഈ ശബ്ദ 
പരിണാമഘട്ടത്തെ പശ്യന്തി എന്നാണ്‌ നാമകരണം ചെയ്തിരിക്കുന്നത്‌. 
വസ്തുദര്‍ശന സമര്‍ത്ഥം എന്നാണ്‌ പശ്യന്തി ശബ്ദത്തിനര്‍ത്ഥം. അനാഹത 
ധ്വനി മണ്ഡലവും കടന്ന്‌ ബുദ്ധി അസ്പന്ദമാകുന്നതോടെ സ്വയം പ്രകാശ 
മായ ആത്മവസ്തു സംശയാതീതമായി തെളിയും. അപ്പോള്‍ മുമ്പു കണ്ടറി 
ഞ്ഞ എല്ലാ ശബ്ദപരിണാമങ്ങളും സ്വയം പ്രകാശഘട്ടമായി വിളങ്ങുന്ന അദ്വ 
യാത്മ വസ്തുവില്‍ നിന്നും പൊന്തിവന്നവയാണെന്നും തിരിച്ചതുമായിച്ചേര്‍ 
ന്നേകീഭവിച്ചിരിക്കുയാണെന്നും തെളിയും. ആത്മാവില്‍ ഏകീഭവിക്കുന്ന 
ശബ്ദത്തെ ശാസ്ത്രം പരാ എന്നു വിളിക്കുന്നു. ശക്തിയുടെ ഓരോ സ്പന്ദ 
നവും സുക്ഷ്മമായ ശബ്ദതരംഗമാണ്‌. ആത്മസാക്ഷാത്ക്കാരത്തോടെ അ 
തില്‍ ഏകീഭവിച്ച്‌ മറയുന്ന ശക്തി സ്പന്ദനരുപത്തിലുള്ള ശബ്ദതരംഗങ്ങള്‍ 


ദൈവദശകം 67 








ആത്മാവല്ലാതെ പിന്നെന്താണ്‌. ആത്മാവില്‍ നിന്നുള്ള പ്രപഞ്ചത്തിന്‍െറ ഉ 
ല്പ്പത്തിയുടെ തുടക്കം ശബ്ദരൂപത്തിലാണ്‌. അത്ഭുതകരമായ ഈ സത്യ 
ദര്‍ശനം അനുഭവമാധുര്യത്തോടെ ഗുരുദേവന്‍ പലയിടത്തും ചീത്രീകരിച്ചുണ്ട്‌. 


ധ്വനിമയമായ്‌ ഗഗനം ജ്വലിക്കുമന്നാ- 

ഭണയ്യമതിങ്കലശേഷഘദ്യ ശ്യജാലം 

പുനരഫിടെ (തിപുടിക്കു പുര്‍ത്ത? നല്‍കും 

സ്വനവ്യുമടങ്ങുമിടം സ്വയം പ്രകാശം ആത്മോ. ശ. 52 


ധ്വനിമയമായി ആകാശം വിളങ്ങും. മററു ദൃശ്യങ്ങളെല്ലാം അവിടെ 
അസ്തമിക്കും. അറിവ്‌, അറിയുന്നവന്‍, അറിയപ്പെടുന്ന വസ്തു എന്ന ത്രിപുടി 
അവിടെ കൂടിച്ചേര്‍ന്നൊന്നാവും. ശബ്ദതരംഗങ്ങള്‍ അടങ്ങി കഴിയുമ്പോള്‍ 
സ്വയം പ്രകാശമായ ആത്മവ്തു അനാവൃതമാകും. സമുദ്രത്തില്‍ അലകള്‍ 
പോലെ അഖണ്ഡബോധവസ്തുവില്‍ പൊന്തുന്നവയാണ്‌ ശബ്ദതരംഗ 
ങ്ങള്‍. അതുകൊണ്ടവയൊക്കെ ആത്മാവിന്‍െറ ശക്തിപ്രകടനങ്ങള്‍ 
മാത്രമാണ്‌. ഇക്കാര്യം നേരിട്ട്‌ കണ്ടറിഞ്ഞുകൊണ്ടു തന്നെയാണ്‌ ഗുരുദേവന്‍ 
ഓതും മൊഴിയുമോര്‍ക്കില്‍ നീ എന്നു പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


ദൈവം സര്‍വ്വവ്യാപിയാണ്‌ 


അഖണ്‍ഡബോധസമ്വരുപമായ പരമസത്യം ദേശകാലാതീതമാണ്‌. 
ദേശവും കാലവും ആ സത്യമ്വരുപത്തില്‍ ഉണ്ടെന്നു തോന്നുന്ന ്രമദര്‍ശന 
ങ്ങള്‍ മാത്രം. എങ്കിലും ഒരു സാധാരണ മനുഷ്യന്‍ ദേശകാലങ്ങളെ വിട്ടിട്ട്‌ 
ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാന്‍ സാദ്ധ്യമല്ല. ദൈവം എവിടെ ഇരിക്കുന്നു 
എന്നാണ്‌ ഒരു സത്യജിജ്ഞാസുവിന്‍െറ ആദ്യത്തെ ചോദ്യം. എവിടെയെന്നത്‌ 
ദേശത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യമാണ്‌. ഈ ചോദ്യത്തിന്‌ ചോദ്യകര്‍ 
ത്താവിന്‍െറ ദേശബോധത്തെ അനുവദിച്ചുകൊടുത്തുകൊണ്ട്‌ സത്യദര്‍ശികള്‍ 
നല്‍കുന്ന ഉത്തരമാണ്‌ ദൈവം സര്‍വ്വവ്യാപിയാണ്‌ എന്നുള്ളത്‌. പ്രപഞ്ച നാമ 
രൂപങ്ങള്‍ പൊന്തികാണപ്പെടുന്നതിന്‌ മുമ്പ്‌ ദൈവം മാത്രമേ ഉണ്ടായിരു 
ന്നുള്ളൂ. ദൈവ സ്വരൂപത്തില്‍ ദേശകാല സങ്കല്‍പ്പങ്ങളും തുടര്‍ന്ന്‌ ദൃശ്യസങ്ക 
ല്‍പ്പങ്ങളും ആവിര്‍ഭവിച്ചു. അപ്പോള്‍ ദൈവമാകുന്ന പരമകാരണത്തില്‍നിന്നും 
ഉണ്ടായി കാണപ്പെടുന്ന കാര്യരൂപങ്ങളാണ്‌ ദേശകാലങ്ങളുള്‍പ്പെടെയുള്ള 
പ്രപഞ്ചരുപങ്ങള്‍. പരമകാരണമായ വസ്തു കാര്യരൂപങ്ങളില്‍ സര്‍വ്വത്ര 
വ്യാപിച്ചിരിക്കും. ഇത്‌ കാരണ കാര്യ നിയമമാണ്‌. അപ്പോള്‍ ദേശം എവിടെ 
യൊക്കെയുണ്ടോ അവിടെയൊക്കെ അതിന്‍െറ കാരണമായ ബോധം 
വ്യാപിച്ചിരിപ്പുണ്ടെന്നറിയേണ്ടതാണ്‌. ദേശത്തിനുള്ളില്‍ അവിടവിടെ സൂര്യ 
ചന്ദ്ര മനുഷ്യ പക്ഷി മൃഗാദി പരിമിത രൂപങ്ങളായ ദൃശ്യങ്ങളുടെ അനുഭവമു 
ണ്ടായതോടെ ദേശത്തിനു തന്നെ അകവും പുറവും എന്ന ഭേദം ഉള്ളതായി 
തോന്നി. ഇതെല്ലാംകണക്കിലെടുത്തു കൊണ്ട്‌ ദൈവം എവിടെ ഇരിക്കുന്നു 
എന്ന ചോദ്യത്തിനുത്തരം പറയുകയാണ്‌ ഗുരുദേവന്‍ എട്ടാം പദ്യത്തില്‍. 


8 അകവും പുറവും തിങ്ങും 
മഹിമാവാര്‍ന്ന നിന്‍പദം 


68 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 








പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു 
ഭഗവാനേ! ജയിക്കുക 
തിങ്ങും - നിറഞ്ഞു നില്‍ക്കുന്ന, മഹിമാവ്‌ - വലിപ്പം അഥവാ വ്യാപ്തി, 
പദം - സ്ഥാനം അഥവാ കാലടി, ഭഗവാന്‍ - സര്‍വ്വശക്തന്‍. 

അകവും പുറവും ഇടതിങ്ങി നിറഞ്ഞു നില്‍ക്കുകയാണ്‌ അവിടുത്തെ 
സ്വരുപം. അത്ര മഹത്തായ അങ്ങയുടെ വാസസ്ഥാനത്തെ ഞങ്ങള്‍ പാടി 
സ്തുതിക്കുന്നു. അങ്ങ്‌ സര്‍വ്വശക്തനാണ്‌. അങ്ങ്‌ സര്‍വ്വഥാ വിജയിച്ച 
രുളുമാറാകട്ടെ. 


വസ്തു വിവര്‍ത്തമാണ്‌ പ്രപഞ്ചം 


ഒരു വസ്തു സര്‍വ്വവ്യാപിയാണെന്ന്‌ പറഞ്ഞാല്‍ എന്താണര്‍ത്ഥം? അത 
ല്ലാതെ രണ്ടാമതൊരു വസ്തു വാസ്തവത്തില്‍ ഇല്ലെന്നാണര്‍ത്ഥം. സര്‍വ്വ 
വ്യാപിയായ ഒരു വസ്തു അകവും പുറവും നിറഞ്ഞിട്ടില്ലാത്ത ഒരു പരമാ 
ണുപോലും കാണുകയില്ല. എന്നു പറഞ്ഞാല്‍ പരമാണു ആ സര്‍വ്വവ്യാപി 
യായ വസ്തുതന്നെയാണെന്നല്ലേ അര്‍ത്ഥം? ആ വസ്തുവിനെ സര്‍വ്വവ്യാപി 
യായി അംഗീകരിക്കുകയും അതില്‍ നിന്നും ഭിന്നങ്ങളായ മററു വസ്തുക്ക 
ളുണ്ടെന്നംഗീരിക്കുകയും ചെയ്യുന്നത്‌ പ്രഥമദൃഷ്ടിയില്‍ തന്നെ യുക്തിഹീ 
നമാണെന്ന്‌ ചിന്തിച്ചാലറിയാം. അതുകൊണ്ട്‌ ദൈവം സര്‍വ്വവ്യാപിയാണെന്ന്‌ 
അംഗീകരിക്കുന്ന ഒരാള്‍ക്ക്‌ ദൈവത്തില്‍ നിന്നും ഭിന്നമായ ഒരു വസ്തുവു 
ണ്ടെന്നംഗീകരിക്കാനേ സാദ്ധ്യമല്ല. അപ്പോള്‍ ഭിന്നവസ്തുക്കള്‍ ഉള്ളതുപോലെ 
കാണപ്പെടുന്നതോ? ദൈവശക്തിയായ മായയുള്‍പ്പെടെ എല്ലാം ദൈവത്തി 
നെക്കുറിച്ചുള്ള അപൂര്‍ണജ്ഞാനത്തില്‍ ഉണ്ടെന്നു തോന്നാനിടവരുന്ന വസ്തു 
വിലെ അപൂര്‍ണ ദര്‍ശനങ്ങളാണ്‌. ഒരു വസ്തു പൂര്‍ണമായി അറിയപ്പെടാതി 
രിക്കുന്നിടത്തോളം അറിവിന്‍െറ ഏററക്കുറച്ചിലുകള്‍ അനുസരിച്ച്‌ അതിനെ 
ക്കുറിച്ചുള്ള നിരവധി ദര്‍ശനങ്ങളുണ്ടാകാം. മങ്ങിയ വെളിച്ചത്തില്‍ കിടക്കുന്ന 
ഒരു കയറിനെ കയറായി ധരിക്കാതിരിക്കുന്നിടത്തോളം പാമ്പായോ വടിയാ 
യോ ജലധാരയായോ വരയായോ ഒക്കെ ധരിക്കാവുന്നതേയുള്ളു. നാമിന്ന്‌ 
കാണുന്ന ചന്ദ്രബിംബത്തിന്‌ എത്രയോ രുപഭേദങ്ങളാണ്‌ ഇന്ന്‌ നമ്മുടെ മുമ്പി 
ലുള്ളത്‌. ചന്ദ്രനില്‍ മനുഷ്യന്‍ കാല്‍ കുത്തിക്കഴിഞ്ഞിരിക്കുന്ന ഈകാലഘട്ട 
ത്തിലും പാലൊളിപ്പൂനിലാവ്‌ വിതറുന്ന ചന്ദ്രന്‍ മുതല്‍ പാറകൊണ്ട്‌ നിറഞ്ഞ 
ചന്ദ്രന്‍െറ വിവിധ രൂപങ്ങള്‍ വരെ നമ്മുടെ മുമ്പിലുണ്ട്‌ എന്നാല്‍ ഈ രൂപഭേ 
ദങ്ങള്‍ക്കാധാരമായ ചന്ദ്രന്‍ ഒന്നേയുള്ളു എന്നു തീര്‍ച്ചയല്ലേ? വിവിധ രൂപ 
ത്തില്‍ കാണപ്പെടുന്ന എല്ലാ കാഴ്ചകളിലും നിറഞ്ഞു നില്‍ക്കുന്നതും ആ 
ഏകമായ വസ്തു തന്നെയാണ്‌. അതിനെ പൂര്‍ണമായി കണ്ടറിഞ്ഞാല്‍ മുമ്പു 
കണ്ടിരുന്ന ഭിന്നരുപങ്ങളെല്ലാം അതിന്‍െറ തന്നെ അല്പദര്‍ശനങ്ങളായിരു 
ന്നുവെന്നും തെളിയും. പാറകൊണ്ടു നിറഞ്ഞ ചന്ദ്രനെ അടുത്ത്‌ ചെന്നു കണ്ട 
റിഞ്ഞ മനുഷ്യന്‌ പാലൊളി ചന്ദ്രന്‍ യഥാര്‍ത്ഥ ചന്ദ്രന്‍െറ ഒരല്‍പദര്‍ശനമാ 
ണെന്നറിയാന്‍ പ്രയാസമില്ല. കാണുന്നവരുടെ ഭേദമനുസരിച്ച്‌ അല്‍പ ദര്‍ശ 
നങ്ങള്‍ എക്കാലത്തും തുടരുകയും ചെയ്യും. ഈ അല്‍പകാല ദര്‍ശനങ്ങള്‍ 


ദൈവദശകം 69 





തന്നെയാണ്‌ ഭ്രമദര്‍ശനങ്ങള്‍. ഓരോ വസ്തുവിലും സംഭവിക്കുന്ന ശ്രമദര്‍ശ 
നങ്ങള്‍ക്ക്‌ വസ്തുസ്വഭാവമനുസരിച്ച്‌ ഒരു ക്രമം കാണും. കയറിലുണ്ടാകുന്ന 
ശ്രമദര്‍ശനങ്ങള്‍ പോലെയല്ലല്ലോ ചന്ദ്രനിലുണ്ടാകുന്ന ്രമദര്‍ശനങ്ങള്‍. ഇങ്ങനെ 
ചില പ്രത്യേക ക്രമങ്ങള്‍ക്കുള്ളില്‍ നിന്നുകൊണ്ട്‌ പ്രത്യേക തരം ശ്രമദര്‍ശന 
ങ്ങളെ ഉളവാക്കുന്ന വസ്തുസ്വഭാവം തന്നെയാണ്‌ അതിന്‍െറ ശക്തി. 
അപ്പോള്‍ ഓരോ വസ്തുവിന്‍െറയും ശക്തിയാണ്‌ അതില്‍ അല്പദര്‍ശന 
ങ്ങളുളവാക്കുന്നത്‌. വസ്തു സ്വഭാവമായ ശക്തി ഇങ്ങനെ അല്പദര്‍ശനങ്ങ 
ളുളവാക്കുമ്പോള്‍ വസ്തുവിന്‌ വികാരമോ ചലനമോ ഒന്നും സംഭവിക്കുന്നില്ല. 
കയറില്‍ സര്‍പ്പത്തെയും മററും കാണുമ്പോള്‍ സര്‍പ്പത്തേയും മററും ഉണ്ടാ 
ക്കികാണിക്കാന്‍വേണ്ടി കയറില്‍ പ്രത്യേക ചലനമോ വികാരമോ ഒന്നും ഉണ്ടാ 
കുന്നില്ല. ചന്ദ്രനില്‍ വിവിധ രൂപങ്ങള്‍ കാണുമ്പോള്‍ ആ രൂപങ്ങളെ ഉളവാ 
ക്കാനായി ചന്ദ്രനില്‍ പ്രത്യേക വികാരമോ ചലനമോ ഒന്നുമുണ്ടാകുന്നില്ല. 
ഇങ്ങനെ വസ്തുവിന്‌ ചലനമോ രൂപഭേദമോ ലേശവും സംഭവിക്കാതെ അതില്‍ 
കാണാനിടവരുന്ന ശ്രമദര്‍ശനങ്ങളെയാണ്‌ വിവര്‍ത്തകാര്യങ്ങളായി ശാസ്ത്ര 
കാരന്‍മാര്‍ പ്രഖ്യാപിക്കുന്നത്‌. വസ്തുവിന്‌ വികാരമോ ചലനമോ ഉണ്ടാക്കി 
ക്കൊണ്ടുളവാകുന്ന കാര്യങ്ങള്‍ പരിണാമ കാര്യങ്ങളാണ്‌. വെള്ളത്തില്‍ തിര 
മാലകളും മണ്ണില്‍ പാത്രങ്ങളും വിത്തില്‍ വൃക്ഷങ്ങളും ഒക്കെയുണ്ടാവുന്നത്‌ 
പരിണാമകാര്യങ്ങളാണ്‌. കയറിലും ചന്ദ്രനിലും കാണപ്പെടുന്ന രുപഭേദങ്ങ 
ളൊക്കെ വിവര്‍ത്ത കാര്യങ്ങളാണ്‌. വിവര്‍ത്ത ശബ്ദത്തിന്‌ വസ്തു തന്നെ 
ഒരു മാററവും കൂടാതെ മറെറാരു തരത്തില്‍ വര്‍ത്തിക്കുന്നത്‌ എന്നര്‍ത്ഥം. 
അകവും പുറവും നിറഞ്ഞു നില്‍ക്കുന്ന ദൈവസ്വരൂപത്തില്‍ പ്രകടമായി 
കാണുന്ന പ്രപഞ്ചഘടകങ്ങളെല്ലാം വിവര്‍ത്തകാര്യരുപങ്ങളാണെന്നാണ്‌ സത്യ 
ദര്‍ശികള്‍ അന്തിമമായി തീരുമാനിച്ചിരിക്കുന്നത്‌ ദൈവത്തിനും പ്രപഞ്ചത്തിനും 
തമ്മിലുള്ള ബന്ധം ചര്‍ച്ച ചെയ്യുമ്പോള്‍ കടലിലെ തിരകളെയും മണ്ണിലെ 
പാത്രങ്ങളെയുമൊക്കെ പല സ്ഥലത്തും ദൃഷ്ടാന്തമായി കാണിക്കാറുണ്ട്‌. 
കാരണവും കാര്യവും രണ്ടല്ല എന്നു വെളിപ്പെടുത്താനാണ്‌ ഈ ദൃഷ്ടാന്ത 
ങ്ങള്‍. കയറില്‍ സര്‍പ്പാദിരുപങ്ങള്‍ കാണുന്നതുപോലെയും മരുഭൂമിയില്‍ കാ 
നല്‍ ജലം കാണുന്നതുപോലെയും ദൈവത്തില്‍ കാണപ്പെടുന്ന പ്രപഞ്ചം 
വിവര്‍ത്തകാര്യരുപങ്ങളാണെന്നത്രേ അന്തിമ സിദ്ധാന്തം. അകവും പുറവും 
തിങ്ങി നില്‍ക്കുന്ന വസ്തുവിന്‌ ചലിക്കാനോ ചലന ഫലമായി വികാരപ്പെ 
ടാനോ സാദ്ധ്യമല്ല. ചലിക്കണമെന്ന്‌ വച്ചാല്‍ തന്നെ അതെങ്ങോട്ട്‌ ചലിക്കാ 
നാണ്‌. വായു മുതലായവയെല്ലാം ഉള്ളില്‍ ചലിച്ച്‌ ്രകടമായിട്ടും ചലിക്കാതെ 
ആകാശം അവയെ ഉള്‍ക്കൊണ്ടു നില്‍ക്കുന്നത്‌ നാം കാണുന്നുണ്ടല്ലോ. 
അങ്ങനെയാണെങ്കില്‍ ആകാശ പ്രതീതിക്കും കാരണമായി വര്‍ത്തിക്കുന്ന 
ബോധവസ്തു ചലിക്കാതെയാണീ പ്രപഞ്ചത്തെ പ്രകടമാക്കി നില്‍ക്കു 
ന്നതെന്നറിയാന്‍ വളരെ ക്ലേശിക്കേണ്ടതില്ലല്ലോ. വിവര്‍ത്തകാര്യരൂപങ്ങള്‍ 
വസ്തുമ്വരുപം തന്നെയാണെന്നും കണ്ടു. ഇതൊക്കെ വെളിവാക്കിത്തരാ 
നാണ്‌ ഗുരുദേവന്‍ അകവും പുറവും തിങ്ങും മഹിമാവാര്‍ന്ന എന്നു വിവരി 
ചിരിക്കുന്നത്‌. 


70 ശ്രീനാരായണ ഗൃുരുദ്ദവക്യതികള്‍ സനമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


സതൃപദം കാണുകയാണ്‌ മോക്ഷം 


സത്യം സര്‍വ്വവ്യാപിയാണെന്നു കണ്ടുവല്ലോ. അപ്പോള്‍ സത്യപദം 
ഏതാണ്‌? സര്‍വ്വവും സത്യപദമാണ്‌. നല്ലതെന്നോ ചീത്തയെന്നോ, സുന്ദര 
മെന്നോ, അസുന്ദരമെന്നോ, ധര്‍മ്മമെന്നോ അധര്‍മ്മമെന്നോ ഭേദമില്ലാതെ 
സകലതിലും സത്യം വിരാജിച്ചരുളുന്നു. സാധാരണക്കാര്‍ക്ക്‌ മനസ്സിലാക്കാന്‍ 
വേണ്ടി ഉപനിഷത്തുകള്‍ ഈ സത്യത്തെ വാചാലമായി വിവരിക്കുന്നുണ്ട്‌. 
മുമ്പില്‍ സത്യം, പിമ്പില്‍സത്യം, അകത്തു സത്യം പുറത്തു സത്യം എന്നീ 
മട്ടിലാണ്‌ ഉപനിഷദ്‌ വിവരണങ്ങള്‍. “ഈശാവാസ്യമിദം സര്‍വ്വം- ഇക്കാ 
ണുന്നതൊക്കെ ഈശനാല്‍ മുടപ്പെട്ടിരിക്കുന്നു” എന്ന്‌ ഈശാവാസ്യോപ 
നിഷത്ത്‌ വിവരിക്കുന്നത്‌ ഈ സത്യപദത്തെതന്നെയാണ്‌. വസ്തുതയിതാ 
ണെങ്കില്‍ ഒരാള്‍ എങ്ങോട്ടു തിരിഞ്ഞാലും സത്യസ്വരൂപം തന്നെ കാണുമെന്ന്‌ 
വന്നാലേ അയാള്‍ സത്യപദം പുകഴ്ത്തുന്നയാളായിത്തീരു-നിന്‍പദം പുകഴ്‌ 
ത്തുന്നു ഞങ്ങള്‍ എന്ന ഭാഗം കൊണ്ട്‌ ഒരു സാധകന്‍ സര്‍വ്വത സത്യദര്‍ശന 
ത്തിനുതകുന്ന അഭ്യാസം ആവര്‍ത്തിച്ചുറപ്പിക്കേണ്ടതാണെന്നാണ്‌ ഗുരുദേവന്‍ 
സൂചിപ്പിക്കുന്നത്‌. എന്താണീ അഭ്യാസം? സിദ്ധാന്തപരമായി സര്‍വ്വവ്യാപി 
യായ അഖണണ്‍ണ്ഡബോധവസ്തുവിനെ ഗ്രഹിച്ചുകഴിഞ്ഞാല്‍ തിരിയുന്നിട 
ത്തൊക്കെ ആ ബോധവസ്തുവിനെത്തന്നെ കാണാന്‍ മനസ്സിനെ പഠിപ്പിക്കു 
ന്നതാണഭ്യാസം. അപരോക്ഷാനുഭൂതിയില്‍ ഈ അഭ്യാസത്തെയാണ്‌ 
ശ്രീശങ്കരഭഗവത്പാദര്‍ ധാരണയായി ചിത്രീകരിച്ചിരിക്കുന്നത്‌. 


യതയ്ത്രമന്നോയാത? 

ബ്വഹ്മണസ്തശ്രദര്‍ശന്ാത്‌ 

മനസോധാരണ്ഗാകയവ 

ധാരണാ സാ പരാ മതാ അപരോ - 122 


മനസ്സ്‌ എവിടെയെവിടെയൊക്കെ എത്തുന്നുവോ അവിടെയവിടെയൊക്കെ 
ബ്രഹ്മത്തെ ദര്‍ശിക്കണം. മനസ്സിന്‍െറ ഈ ധാരണയാണ്‌ ഉത്തമധാരണയായി 
കരുതപ്പെടുന്നത്‌. ചിത്തത്തിന്‍െറ ബ്രഹ്മവൃത്തിയെന്ന്‌ വേദാന്തശാസ്ത്രം 
ഘോഷിക്കുന്നതതിനെയാണ്‌. എല്ലായിടത്തും ബ്രഹ്മസ്വരുപം ഭാവന ചെയ്തുറ 
പ്പിക്കാന്‍ പോയാല്‍ ലോകവ്യവഹാരം നടക്കാതെ പോകുമല്ലോ എന്നുചി 
ലര്‍ സംശയിച്ചേക്കാം. അഭ്യാസത്തിന്‌ മുതിരാത്തവര്‍ക്കാണീ സംശയം. നൂല്‍ 
ക്കയറില്‍ക്കൂടി നടന്നാല്‍ ഉരുണ്ടുവീഴില്ലേയെന്ന്‌ എല്ലാവര്‍ക്കും സംശയം 
തോന്നാം. എന്നാല്‍ ഒരാള്‍ നടക്കുന്നത്‌ കാണുമ്പോള്‍ അഭ്യാസം കൊണ്ടിതു 
സാധിക്കാവുന്നതേയുള്ളൂ എന്ന്‌ ബോദ്ധ്യമാകും. മനസ്സിനെ ര്രഹ്മവൃത്തി 
അഭ്യസിപ്പിക്കാന്‍ പറഞ്ഞ ആചാര്യന്‍ തന്നെ മറെറാന്നുകൂടി പറയുന്നു. 


ഭാവാഭെദ്വതം സദാ കുര്യാത്‌ 
(ക?യാദ്വൈതം ന കുത്രചിത്‌ 
അദ്ദൈതം സര്‍യ്യഭാവേഷ്ു 
നാമമദ്വതം ഗുരുസന്നീഈ 


എല്ലാം അദ്വൈത സത്യമാണെന്നുള്ള ഭാവം സദാ നിലനിര്‍ത്തണം. 
എന്നാല്‍ തല്‍ക്കാലത്തേക്ക്‌ മാത്രമുള്ള ലോക വ്യവഹാരങ്ങളില്‍ ഒരിടത്തും 


ദൈവദശകാ 71 


അത്‌ പകര്‍ത്തേണ്ട കാര്യമില്ല. എല്ലാ കാഴ്ചകളിലും അദ്വൈതം കാണണം. 
എന്നാല്‍ ഗുരുസന്നിധിയില്‍ മാത്രം അദ്വൈതം വേണ്ട. ശ്രീനാരായണഗുരു 
ദേവനെപ്പോലെ കുഴഞ്ഞുമറിഞ്ഞ ലോക്രപശ്നങ്ങളെ നേരിടേണ്ടി വന്നവര്‍ 
ചുരുക്കമാണ്‌. ്രഹ്മനിഷ്ഠയ്ക്ക്‌ ഭംഗം വരാതെയാണദ്ദേഹം എല്ലാം നട 
ത്തിയതെന്ന്‌ അദ്ദേഹത്തിന്‍െറ കൃതികള്‍ വിളിച്ചറിയിക്കുന്നു. ്രഹ്മവൃത്തി 
പരിശീലിച്ചുകൊണ്ട്‌ സ്വധര്‍മ്മാനുഷ്ഠാനത്തിലേര്‍പ്പെടുന്നവരെ ശ്രീശങ്കരഭഗ 
വത്‌ പാദര്‍ വാഴ്ത്തുന്നത്‌ നോക്കുക. 


യേഹിവ്യത്തിം വിജാനന്തി 
യേ ജ്ഞാത്വാ വര്‍ദ്ധയന്ത്യപ? 
തേഹ്‌ സത്പ്ുരുഷാധന്യാഃ 
വന്ദ്യാസ്തേ ഭൂവനത്രയേ 


ബ്രഹ്മവ്യത്തി അറിയുന്നവരുണ്ട്‌, അതറിഞ്ഞ്‌ അഭ്യസിച്ചുറപ്പിച്ചു വ 
ഉര്‍ത്തുന്നവരുമുണ്ട്‌. ധന്യാത്മാക്കളായ സത്പുരുഷന്‍മാര്‍ അവരാണ്‌. മൂന്നു 
ലോകത്തും അവര്‍ വന്ദ്യരായി ഭവിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവനെ ലോ 
കം വന്ദിക്കുന്നതിന്‍െറ രഹസ്യവും നമുക്കിവിടെ കാണാന്‍ കഴിയും. സത്യ 
ദര്‍ശികള്‍ പറയുന്നത്‌ ബ്രഹ്മവൃത്തി ഉപേക്ഷിക്കുന്നവര്‍ പശുതുല്യരാണെ 
ന്നാണ്‌. സമാധി വേളയില്‍ അഖണ്ഡബോധസ്വരൂപമായ ബ്രഹ്മത്തെ സാ 
ക്ഷാത്കരിച്ചനുഭവിക്കുന്നവര്‍ വ്യവഹാരദശയില്‍ സര്‍വ്വം ബ്രഹ്മപദമായി ക 
ണ്ടാനന്ദിക്കുന്നു. ഒരു നിമിഷം പോലും അവര്‍ ബ്രഹ്മസ്വരുപം മറന്നുപോ 
കുന്നില്ല. ഇത്തരം പ്രഹ്മനിഷ്ഠന്മാരെ സാധാരണ ജനങ്ങള്‍ക്ക്‌ എളുപ്പം 
പിടികിട്ടുന്നതല്ല ര്രഹ്മവ്ൃത്തി അഭ്യസിക്കാനും, അഭ്യസിച്ചു വളര്‍ത്താനും 
ഒടുവില്‍ തികഞ്ഞ ്രഹ്മനിഷ്ഠന്‍മാരായിത്തീര്‍ന്ന്‌ ജന്മസാഫല്യമടയാനും 
സമൂഹത്തിന്‌ അവസരമുണ്ടാക്കികൊടുക്കാന്‍ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്‌ 
നിന്‍പദം പുകഴ്ത്തുന്നു ഞങ്ങള്‍ എന്ന പദൃഭാഗം. 


ദൈവം ഭഗവാനാണ്‌ 


അകവും പുറവും തിങ്ങുന്ന ദൈവത്തെ എങ്ങും കണ്ടറിയാന്‍ അഭ്യ 
സിച്ചുകൊണ്ട്‌ ആ ദൈവം വിജയിക്കുന്നതുകണ്ട്‌ കണ്‍കുളിര്‍ക്കാനാണ്‌ ഗു 
രുദേവന്‍ എട്ടാം പദ്യത്തിന്‍െറ ഒടുവില്‍ നമ്മോടാവശ്യപ്പെടുന്നത്‌. ദൈവം ഭ 
ഗവാനാണെന്ന്‌ ഗുരുദേവനെപ്പോലെ ദൈവത്തെ കണ്ടറിഞ്ഞവര്‍ക്ക്‌ തെളി 
ഞ്ഞിട്ടുണ്ട്‌. അതുകൊണ്ടാണ്‌ പദ്യത്തില്‍ ഭഗവാനേ എന്ന സംബോധന ചേര്‍ 
ത്തിരിക്കുന്നത്‌. ആരാണ്‌ ഭഗവാന്‍? ഭഗശബ്ദത്തിനര്‍ത്ഥമെന്താണ്‌? 


ഐശ്വര്യസ്യ സമ്രഗസ്ധ്യ 
ധര്‍മ്മസ്യ യശസഃ (ശ്രിയഃ 
വൈരാഗശ്യസ്യാഥ മോക്ഷസ്്യ 
ഷണ്ണാം ഭഗ ഇതീംഗനാ 


സമ്പൂര്‍ണ്ണമായ ആധിപത്യം, സമ്പൂര്‍ണ്ണമായ ധര്‍മ്മം സമ്പൂര്‍ണ്ണമായ 
കീര്‍ത്തി, സമ്പൂര്‍ണ്ണമായ സമ്പത്ത്‌, സമ്പൂര്‍ണ്ണമായ വിരക്തി, സമ്പൂര്‍ണ്ണമായ 


72 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 





സ്വാതന്ത്യം ഈ ആറും ഒരുമിച്ച്‌ ചേര്‍ന്നതാണ്‌ ഭഗം. അതുകൊണ്ട്‌ ഇത്രയു 
മുള്ളയാളാണ്‌ ഭഗവാന്‍. ഈ സമ്പൂര്‍ണ്ണതകളെല്ലാം തികവുറ്റു കാണപ്പെടുന്ന 
വസ്തുവാണ്‌ ഭഗവാന്‍. ഭഗവാന്‍െറ മറെറാരു നിര്‍വ്വചനം കുടി ശ്രദ്ധിക്കുക. 


ഉത്പത്തിം (്രളയം ചവ! 
ഭുതാനാമാഗതിം ഗതിം 
വേത്തിവിദ്യാമവിദ്യാം ച 
സവാച്യോ ഭഗ വാനിതി 


പ്രപഞ്ചത്തിന്‍െറ ഉല്പ്പത്തി, പ്രളയം, ജീവജാലങ്ങളുടെ ആവിര്‍ഭാവം, 
തിരോഭാവം, വിദ്യ, അവിദ്യ ഇവ വ്യക്തമായി അറിയുന്ന ആളാണ്‌ ഭഗവാന്‍. 
പ്രപഞ്ചത്തിനേകാശ്രയമായ ദൈവവും ദൈവത്തെ കണ്ടവരുമല്ലാതെ ഇതൊ 
ക്കെ സമ്പൂര്‍ണ്ണമായറിയുന്നവര്‍ വേറെയാരുണ്ട്‌? ഇതു നല്ലവണ്ണമറിയാവുന്ന 
തുകൊണ്ടാണ്‌ ഗുരുദേവന്‍ ദൈവത്തെ ഭഗവാനേ എന്നു സംബോധന 
ചെയ്യാനാവശ്യപ്പെടുന്നത്‌. 


ദൈവജയമാണ്‌ ജീവിതജയം 


ദൈവം ഭഗവാനായതുകൊണ്ട്‌ ദൈവം സര്‍വ്വശക്തനാണ്‌. സര്‍വ്വശക്ത 
നായ ദൈവത്തിന്‍െറ വിജയമാണ്‌ എല്ലാ ജീവിതങ്ങളുടെയും വിജയം. ദൈ 
വത്തിന്‍െറ വിജയമെന്ന്‌ പറഞ്ഞാല്‍ എന്താണ്‌? ശ്രീനാരായണ ഗുരുദേവന്‍ 
വിജയിച്ചരുളട്ടെ എന്നൊക്കെ നാം പറയാറുണ്ടല്ലോ? സത്യം കണ്ട്‌ സമ്പൂര്‍ 
ണ്ണനായ ആ യതീശ്വരന്‍ ഇനിയെന്ത്‌ വിജയമാണ്‌ വരാനുള്ളത്‌. അപ്പോള്‍ 
ശ്രീനാരായണ ഗുരുദേവന്‍ വിജയിക്കട്ടെ എന്നു പറഞ്ഞാല്‍ ഗുരുദേവന്‍െറ 
കാലടികള്‍ പിന്‍തുടരുന്ന ജനസഞ്ചയം വിജയിച്ചരുളട്ടെ എന്നാണര്‍ത്ഥം. ശ്രീ 
നാരായണഗുരുദേവന്‍ എല്ലാവരാലും അറിയപ്പെടുകയും അദ്ദേഹം എന്തിനു 
വേണ്ടി നിലകൊണ്ടുവോ ആ ആദര്‍ശം ജനങ്ങള്‍ ഉള്‍കൊണ്ടുണരാനും ഇട 
വരട്ടെയെന്നാണര്‍ത്ഥം. അതുപോലെ, ഭഗവാനെ, അങ്ങു ജയിക്കുക എന്നു 
പറഞ്ഞാല്‍ സര്‍വ്വശക്തനായ ഭഗവാന്‍െറ നിലനില്‍പ്പ്‌ സകലരും അറിയു 
വാനിടവരട്ടെ എന്നാണ്‌ താല്പര്യം. ഭഗവാന്‍ നിലനില്ക്കുന്നത്‌ ശ്രമം കൊ 
ണ്ട്‌ തന്നില്‍ നിന്നും അല്‍പകാലത്തേക്കകന്നുപോയിരിക്കുന്ന ജീവജാലങ്ങള്‍ 
തിരിച്ചെത്തുമ്പോള്‍ തന്നോടേകീഭവിച്ച്‌ ജനനമരണദുഃഖങ്ങളില്‍ നിന്നുമകററി 
അവയ്ക്ക്‌ ശാശ്വതാനന്ദം അരുളാനും കൂടിയാണ്‌. അപ്പോള്‍ ജീവാത്മാവ്‌ 
തിരിച്ച്‌ ആ പരമാത്മാവില്‍ ഐക്യം പ്രാപിക്കുമ്പോഴാണ്‌ ദൈവ വിജയം. 
ജീവ്രബഹ്മൈക്യമാണ്‌ ദൈവവിജയം. അതുതന്നെയാണ്‌ ജീവിത വിജയ 
വുമെന്ന്‌ സാരം. ദൈവദശകം ഉരുവിടുന്നവര്‍ക്കെല്ലാം ഈ ജീവ ര്രഷ്ഷൈക്യം 
കൈവന്ന്‌ ജീവിതവിജയമുണ്ടാകുമാറാകട്ടെയെന്നാണ്‌ അങ്ങു ഭഗവാനെ; ജയി 
ക്കുക എന്ന ഭാഗം കൊണ്ട്‌ ഗുരുദേവന്‍ അര്‍ത്ഥമാക്കുന്നത്‌. 


പ്രഭുവും രക്ഷിതാവുമാണ്‌ ദൈവം 


പ്രപഞ്ചഘടകങ്ങളുടെ പ്രവര്‍ത്തനങ്ങളെയെല്ലാം നിയമനം ചെയ്യുന്നത്‌ 
ദൈവമാണ്‌. തന്നെ ആശ്രയിക്കുന്നവര്‍ക്ക്‌ ക്രമപ്രവൃദ്ധമായ ശാന്തിയും ആ 


ദൈവദശകം 73 





നന്ദവും നല്‍കി അവരെ സംരക്ഷിക്കുന്നതും ദൈവം തന്നെ. അരുപനും നിര്‍ 
വ്വികാരനുമായ ദൈവത്തിന്‌ ഇതൊക്കെ എങ്ങനെ സാധിക്കുമെന്ന്‌ സംശയി 
ക്കാനില്ല. ദൈവത്തോട്‌ ഭൂതവര്‍ഗ്ഗത്തിനുള്ള അടുപ്പത്തിന്‍െറയും അകല്‍ച്ച 
യുടെയും അനുപാതമനുസരിച്ച്‌ സ്വാഭാവികമായി വന്നുചേരുന്നവയാണ്‌ ദൈവ 
ത്തില്‍ ഈ ആജ്ഞാശക്തിയും രക്ഷാശക്തിയും. ദൈവത്തില്‍ നിന്നും ഇത്ര 
യകലത്തില്‍ നിന്നാല്‍ ഇന്നത്‌ സംഭവിക്കുമെന്നും നിയമമുണ്ട്‌. ഇത്രമാത്രം 
സുഖവും ശാന്തിയും ലഭിക്കുമെന്നും നിയമമുണ്ട്‌. ഈ നിയമത്തിന്‌ കൃത്യ 
മായി വഴങ്ങി നിന്നുകൊണ്ടാണ്‌ സയരയുഥ ഘടകങ്ങള്‍ മുതല്‍ ഇങ്ങോട്ടുള്ള 
എല്ലാ പ്രപഞ്ച ഘടകങ്ങളും പ്രവര്‍ത്തിച്ചുകൊണ്ടിരിക്കുന്നത്‌. ഈ നിയമം 
ധരിക്കാന്‍ കഴിഞ്ഞതുകൊണ്ടാണ്‌ സത്യദര്‍ശികള്‍ക്ക്‌ പ്രപഞ്ച പ്രവര്‍ത്തന 
ങ്ങല്ലൊം സത്ത്വരജസ്തമസ്സുകളെന്ന (്തിഗുണങ്ങളുടെ മണ്ഡലങ്ങളില്‍ 
ഒതുക്കി നിര്‍ത്തി വിഭജിക്കാന്‍ കഴിഞ്ഞത്‌. ബോധ സ്വരൂപനായ ദൈവം കരു 
ണാസിന്ധുവാണ്‌. ദൈവത്തിന്‍െറ ഈ പ്രത്യേകതകളെല്ലാം ജീവിതത്തില്‍ 
അനുഭവിച്ചറിയാന്‍ കഴിഞ്ഞിട്ടുള്ള ഗുരുദേവന്‍ നമുക്കവ വിവരിച്ച്‌ തരികയാ 
ണ്‌ ഒമ്പതാം പദ്യത്തില്‍- 


9 ജയിക്കുക മഹാദേവ! 
ദീനാവനപരായണ! 
ജയിക്കുക ചിദാനന്ദ! 
ദയാസിന്ധോ! ജയിക്കുക 
മഹാദേവന്‍-ദേവന്മാരുടെയെല്ലാം ദേവന്‍, ദീനാവന പരായണന്‍-ദീനന്‍ 
മാരെ രക്ഷിക്കുവാന്‍ സദാ ഉണര്‍ന്നിരിക്കുന്നവന്‍, ചിദാനന്ദന്‍-ബോധസ്വരുപന്‍, 
ദയാ സിന്ധു-കാരുണ്യസമുദ്രം. 
ദേവന്‍മാരുടെയെല്ലാം ദേവനായ ദൈവമേ, അങ്ങ്‌ വിജയിച്ചരുളണേ, 
ദുഃഖിതന്‍മാരെയും മര്‍ദിതന്‍മാരെയും രക്ഷിക്കാന്‍ സദാ ഉണര്‍ന്നിരിക്കുന്ന 
ദൈവമേ, അങ്ങ്‌ വിജയിച്ചരുളണേ. ബോധാനന്ദസ്വരുപനായ അവിടുന്ന്‌ വിജ 
യിക്കുമാറാകണേ. 


ദേവദേവനാണ്‌ ദൈവം 


ദൈവബോധം മങ്ങുന്നതിന്‍െറ കൂടുതല്‍ കുറവനുസരിച്ചാണ്‌ മായയില്‍ 
ഗുണമണ്ഡലങ്ങള്‍ ആവിര്‍ഭവിക്കുന്നത്‌. സത്ത്ഗുണമണ്ഡലത്തില്‍ തേജോ 
മയങ്ങളും രജോഗുണമണ്ഡലത്തില്‍ സകങ്കല്‍പ്പമയങ്ങളും തമോഗുണമണ്ഡ 
ലത്തില്‍ ജഡമയങ്ങളുമായ പ്രപഞ്ചരുപങ്ങള്‍ അങ്ങനെ ഉണ്ടായി വരുന്നു. 
ഓരോ ഗുണമണ്ഡലത്തില്‍ നില്‍ക്കുന്ന ജീവിയും കൂടുതല്‍ ദൈവബോധം 
വളര്‍ത്തുകയാണെങ്കില്‍ പടിപടിയായി ഗുണമണ്ഡലങ്ങളെക്കടന്ന്‌ ഒടുവില്‍ 
ദൈവത്തോടേകീഭവിക്കും. ദൈവബോധം കുറയുകയാണെങ്കില്‍ ഗുണമണ്ഡ 
ലങ്ങളില്‍ താഴോട്ട്‌ താഴോട്ട്‌ പോയിപതിക്കാനിട വരുന്നു. ഒരേ ഗുണമണ്ഡ 
ലത്തില്‍ തന്നെ ആ ഗുണത്തിന്‍െറ ഏററക്കുറവനുസരിച്ച്‌ ഉയര്‍ന്നും താണും 
അനേകജീവിതങ്ങള്‍ ഉണ്ടായിരിക്കുകയും ചെയ്യും. എങ്ങനെയായാലും ഗുണ 
ങ്ങളുടെ കൂടുതല്‍ കുറവ്‌ നിര്‍ണ്ണയിക്കുന്ന ഒരേ ഒരു ഘടകം ആത്മബോധം 


74 ശശീനാരായണ ഗുരുദേവകൃതികള്‍ സനമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 
അഥവാ ദൈവബോധമാണ്‌. സര്‍വ്വത ഇടതിങ്ങി ദൈവത്തെ കാണാന്‍ കഴി 
യുന്നതാണ്‌ ദൈവബോധത്തിന്‍െറ പാരമ്യം. അവിടെ ഗുണമണ്ഡലങ്ങളെല്ലാം 
അസ്തമിക്കുന്നു. മന്ദബുദ്ധിയായ മനുഷ്യന്‌ ഈ ദൈവബോധം പെട്ടെന്ന്‌ 
കൈവരുക സാധ്യമല്ലെന്ന്‌ നമ്മുടെ ഭൂഷീശ്വരന്മാര്‍ കണ്ടു. അതുകൊണ്ട്‌ 
പടിപടിയായി അവനില്‍ ദൈവബോധം വളര്‍ത്താന്‍ അവര്‍ കണ്ടു പിടിച്ച 
ശാസ്ത്രസമ്മതമായ ഒരുപായമാണ്‌ ദേവസങ്കല്പം. തന്നെക്കാള്‍ ആയുസ്സും 
ഐശ്വര്യവും തേജസ്സും നിറഞ്ഞ നിലനില്‍പ്പുകളെ ദിവ്യഭാവത്തില്‍ നോക്കി 
ക്കാണാന്‍ അവര്‍ മനുഷ്യനോടാവശ്യപ്പെട്ടു. അങ്ങനെയാണ്‌ സൂര്യനും ചന്ദ്ര 
നുമൊക്കെ ദേവന്‍മാരും ഭൂമിയും സരസ്വതിയുമൊക്കെ ദേവിമാരുമായത്‌. സൂര്യ 
നും ചന്ദ്രനും ഭൂമിയും ശബ്ദവുമെല്ലാം ദൈവത്തിന്‍െറ തന്നെ വിവിധ പ്രക 
ടനങ്ങളായിരിക്കെ ആദ്യത്തെപ്പടിയായി അവയിലൊക്കെ ദേവത്വവും ദേവീ 
ത്വവും ദര്‍ശിക്കുന്നത്‌ അത്യന്തം ശാസ്ത്രീയമായ ക്രമമാണെന്ന്‌ പറയേണ്ട 
തില്ലല്ലോ. പക്ഷെ ശാസ്ത്രതത്ത്വം ഗ്രഹിക്കാന്‍ കഴിയാത്ത മന്ദബുദ്ധികള്‍ 
ഇതൊക്കെ അന്ധവിശ്വാസമായിട്ടാണ്‌ കാണുന്നത്‌. ഈ മന്ദബുദ്ധികളെ ശ്രദ്ധി 
ക്കാന്‍ പോയാല്‍ ജീവിതത്തിന്‌ പരമ സാഫല്യം നേടിത്തരാന്‍ കഴിവുള്ള 
വിലതീരാത്ത ദര്‍ശനങ്ങളെ നാം കൈവെടിയുകയായിരിക്കും ഫലം. ഗീത 
യില്‍ വിഭൂതിയോഗമെന്ന പത്താമദ്ധ്യായത്തില്‍ ഈ ശാസ്ത്രതത്ത്വം ഭഗവാന്‍ 
നന്നായി വിവരിച്ചിട്ടുണ്ട്‌. ദേവരുപങ്ങളെ എണ്ണിയെണ്ണി കാട്ടിക്കൊടുത്തിട്ട അവ 
യിലൊക്കെ അകവും പുറവും നിറഞ്ഞ്‌ നിന്ന്‌ അവയെ പ്രവര്‍ത്തിപ്പിക്കുന്നത്‌ 
താന്‍ തന്നെയാണെന്നും ഭഗവാന്‍ വ്യക്തമാക്കുന്നു. അതുകൊണ്ട്‌ അഖണ്ഡ 
ബോധസ്വരുപനായ ദൈവം ദേവന്‍മാരുടെയൊക്കെ ദേവനാണ്‌. ആ ദേവദേ 
വനെ സമാശ്രയിക്കുന്നവര്‍ക്ക്‌ ഈ ലോകത്ത്‌ ഒരു ഭയത്തിനും അവകാശ 
മില്ല. ഉപനിഷത്ത്‌ പ്രഖ്യാപിക്കുന്നത്‌ നോക്കുക. 


ന തത്ര സുര്യോഭാതി ന ചന്രരതാരകം 
നേമാ വിദ്യുതോഭാന്തി കുതോയമഗ്നിഃ 
തമേവ ഭാന്തമനുഭാതി സര്‍വ്യം 
തസ്യഭാസാ സരര്‍വ്യമിദം വിഭാതി 


ആ ദൈവത്തെ സൂര്യചന്ദ്രനോ നക്ഷത്രങ്ങള്‍ക്കോ പ്രകാശിപ്പിക്കാന്‍ 
കഴിയുന്നില്ല. ഈ മിന്നല്‍പിണറുകളും ആ സത്യത്തെ പ്രകാശിപ്പിക്കുന്നില്ല. 
അഗ്നിയുടെ കാര്യം പറയാനുമില്ല. സ്വയം പ്രകാശിച്ചു വിളങ്ങുന്ന ആ ദേവ 
ദേവനോട്‌ ചേര്‍ന്നു നിന്ന്‌ മറെറല്ലാം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ആ 
സതൃത്തിന്‍െറ പ്രകാശംകൊണ്ട്‌ ഇക്കാണുന്നതൊക്കെ പ്രകാശിക്കുന്നു. 
ഇങ്ങനെ ദേവദേവനായ ഒരു പരമസത്യം ഈ ജഗത്തിനാശ്രയമായുണ്ടെന്ന്‌ 
മററുള്ളവര്‍ ധരിക്കുകയും ആ ദേവദേവനില്‍ അഭയം തേടുകയും ചെയ്യു 
മ്പോഴാണ്‌ അദ്ദേഹത്തിന്‍െറ വിജയം. ഈ ദേവദേവനെ സ്വസ്വരുപമായി സാ 
ക്ഷാത്ക്കരിച്ച്‌ അദ്ദേഹത്തെ വിജയിപ്പിച്ച ശേഷമാണ്‌ ഗുരുദേവന്‍ ജയിക്കുക 
മഹാദേവ എന്ന വാക്കുകളില്‍ കൂടി ദൈവത്തിന്‌ വിജയം നേരുവാന്‍ നമ്മോ 
ടാവശ്യപ്പെടുന്നത്‌. 


ദൈവദശകം 75 





ദീനബന്ധുവാണ്‌ ദൈവം. 


ദീനന്‍മാരെ സദാ സഹായിക്കാന്‍ കാത്തുനില്‍ക്കുന്നവനാണ്‌ ദൈവം. 
ദൈവത്തിന്‌ പക്ഷപാതമില്ല. ആര്‍ അഭയം പ്രാപിക്കുന്നുവോ അവര്‍ക്ക്‌ ആവ 
ശ്യമുള്ളതൊക്കെ നല്‍കി അനുഗ്രഹിക്കുന്നു. അഭയം പ്രാപിക്കാത്തവരെയും 
സദാ രക്ഷിക്കുന്നയാളാണ്‌ ഭഗവാന്‍. എന്നാല്‍ അഭയം പ്രാപിക്കാത്തവര്‍ ഭഗ 
വദനുഗ്രഹം വേണ്ടപോലെ ധരിക്കാതെ സ്വന്തം സാമര്‍ത്ഥ്യം കൊണ്ടാ 
ണെല്ലാം നേടുന്നതെന്ന്‌ ശ്രമിച്ച്‌ ക്ലേശിക്കാനിടവരുന്നു. ഭഗവദ്രക്ഷ അറിയാന്‍ 
കഴിയാത്തവര്‍ക്ക്‌ ഭഗവാന്‍ രക്ഷിക്കുന്നു എന്ന തോന്നലുണ്ടാവുകയില്ലല്ലോ. 
ഏതു പരിതസ്ഥിതിയിലും ഈ പ്രപഞ്ചത്തിന്റെ ശാശ്വത സംരക്ഷകന്‍ ദൈവ 
മാണെന്നറിഞ്ഞ്‌ സര്‍വ്വവും അവിടെ അര്‍പ്പിച്ച അഭയം തേടുന്നയാളാണ്‌ 
ദീനന്‍. ഇങ്ങനെ ദൈവപാദങ്ങളില്‍ സര്‍വാര്‍പ്പണം ചെയ്ത്‌ അഭയം തേടി 
ക്കൊണ്ട്‌ വിട്ടു വീഴ്ച കുടാതെ സ്വധര്‍മ്മമനുഷ്ഠിക്കുന്ന ദീനന്‌ ഓരോ കാല്‍വ 
യ്പ്പിലും ദൈവം തന്നെത്തുണയ്ക്കാനായി കൂടെയുണ്ടെന്ന്‌ അനുഭവപ്പെടും. 
ഇത്തരം ഭക്തന്‍മാര്‍ക്ക്‌ ഇന്നുവരെ അനുഭവപ്പെട്ടിട്ടുള്ള ജീവിത നിയമമാണി 
ത്‌. ദൈവത്തെയറിയാതെ സ്വയം അഹങ്കരിക്കുന്നവര്‍ ആരായാലും കഷ്ട 
പ്പെടും. ഞാന്‍ വിജയിച്ചു എന്ന ധന്യത ജീവിതാന്ത്യത്തില്‍ അവര്‍ക്കുണ്ടാ 
വുകയില്ല. ദൈവത്തെ അഭയം പ്രാപിക്കുന്ന ദീനനും ദൈവത്തിനും തമ്മി 
ലുള്ള ഈ ബന്ധനിയമം ഭഗവാന്‍ ഗീതയില്‍ ആവര്‍ത്തിച്ചാവര്‍ത്തിച്ച്‌ പ്രഖ്യാ 
പിക്കുന്നുണ്ട്‌. മഹാത്മാക്കള്‍ സമഭാവനയോടെ ചിത്തശുദ്ധി നേടി പ്രപഞ്ച 
ത്തിനാദികാരണമായ ദൈവത്തെ അറിഞ്ഞ്‌ മറ്റൊന്നും കൂട്ടാക്കാതെ അവിടെ 
അഭയം പ്രാപിക്കുന്നു. ദൈവത്തെ അറിയാത്ത മൂഡന്‍മാര്‍ സ്വയം അഹങ്ക 
രിച്ച്‌ കാമക്രോധാദി ആസുരസമ്പത്തുക്കള്‍ വളര്‍ത്തി ദൈനംദിനം പതിക്കു 
ന്നു. സര്‍വ്വാത്മനാ ദൈവത്തില്‍ അഭയം തേടുന്നവരോട്‌ ദൈവത്തിനുള്ള 
ബന്ധമെന്താണെന്ന്‌ ഭഗവാന്‍ തന്നെ പ്രഖ്യാപിക്കുന്നത്‌ നോക്കുക. 


അനന്യാശ്ചിതയന്തോമാം 

യേജനാഃ പര്യുപാസതേ 

തേഷാം നിത്യാഭിയുക്താനാം 

യോഗക്ഷേമം വഹാമ്യഹം. ൫0.019 - 22 


മറ്റൊന്നും കൂട്ടാക്കാതെ ചിലര്‍ എന്നെ പരമലക്ഷ്യമായി കരുതി സദാ 
ചിന്തിച്ചുറപ്പിക്കുന്നു. എല്ലാ ജീവിത ചലനങ്ങളും എന്റെ ആരാധനമാക്കി 
ത്തീര്‍ക്കുന്നു. ഒരു നിമിഷം പോലും വേര്‍പെടാതെ ഇങ്ങനെ എന്നോടു 
ചേര്‍ന്നിരിക്കുന്നവരുടെ ഇഹത്തിലും പരത്തിലുമുള്ള എല്ലാ കാര്യങ്ങളും 
ഞാന്‍ നോക്കി ശരിപ്പെടുത്തുന്നു. എന്റെ ഭക്തന്‍ ഒരിക്കലും നാശമില്ല. ചിത്ത 
ശുദ്ധിയോടെ നല്ലത്‌ ചെയ്യുന്നവന്‍ ഒരിക്കലും പതനമില്ല. അത്യന്തദുരാചാരി 
യായാല്‍ പോലും എന്നില്‍ അഭയം തേടുമെങ്കില്‍ അവര്‍ ഉയര്‍ത്തപ്പെടും. 
എല്ലാ ഭേദചിന്തകളും വെടിഞ്ഞ്‌ എന്നെ മാത്രം ശരണം പ്രാപിക്കുന്നവന്‍ 
സര്‍വ്വ പാപങ്ങളില്‍ നിന്നും വിമുക്തനാകും. എന്നിങ്ങനെ എത്രയെത്ര സ്ഥല 
ങ്ങളിലാണ്‌ ഗീതയില്‍ ഭഗവാന്‍ ഈ ജീവിത നിയമം പ്രഖ്യാപിച്ചു കാണുന്നത്‌. 


76 രനാരായണ ഗുരുദേവക്യതികശി സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


ദൈവം ദീനാവനപരായണനാണ്‌ എന്നു തെളിയിക്കുന്ന കഥകള്‍ 
കൊണ്ടാണ്‌ പുരാണ ഇതിഹാസങ്ങള്‍ നിറയ്ക്കപ്പെട്ടിരിക്കുന്നത്‌. ഭൌതിക സമ്പ 
ത്തുക്കള്‍ ഉണ്ടാക്കി കൊടുക്കുന്നതിലല്ല പ്രധാനമായും ദൈവത്തിന്റെ ദീനാ 
വനത്വം. ചോദിച്ചാല്‍ ഭാതിക സമ്പത്തും നല്‍കും, എങ്കിലും കൊടിയ ആപ 
ത്തുകളില്‍ പോലും മനശ്ലാന്തിയും സുഖവും നല്‍കി അനുഗ്രഹിക്കുന്നതിലാണ്‌ 
അദ്ദേഹത്തിന്റെ ദീനാവനത്വം, അതുകൊണ്ടാണല്ലോ ശ്രീനാരായണ ഗുരുദേ 
വനെപ്പോലെയുള്ള നിഷ്കിഞ്ചനന്‍മാര്‍ സദാ ആനന്ദ സമുദ്രത്തില്‍ മുഴുകി 
കഴിയുന്നത്‌. ദൈവത്തിന്റെ ദീനരക്ഷണത്തിന്റെ പ്രതീകങ്ങളാണ്‌ ഭാരതത്തിലെ 
പാണ്ഡവന്‍മാരും പാഞ്ചാലിയും. രാജകുലങ്ങളില്‍ ജനിച്ചുവളര്‍ന്നവര്‍പോലും 
കാലത്തിന്റെ പിടിയില്‍പ്പെട്ട ഞെരിയുന്നതായി നാം കാണുന്നു. അപ്പോഴൊക്കെ 
ദൈവത്തെ സമാശ്രയിക്കുന്നവര്‍ക്കേ രക്ഷകിട്ടുന്നതായി കാണുന്നുള്ളു. മരണം 
വാതില്‍ക്കല്‍ വന്ന്‌ നില്‍ക്കുമ്പോള്‍ ധനമോ ബന്ധുക്കളോ സുഖഭോഗസാമ 
ഗ്രികളോ ഒന്നും ഉപകരിച്ചെന്ന്‌ വരില്ല. ഇതിനര്‍ത്ഥം ധനവും ബന്ധുക്കളും 
സുഖസാമഗ്രികളും ഒന്നും വേണ്ടെന്നല്ലാ. അവയോട്‌ ചേര്‍ന്ന്‌ കഴിയുമ്പോഴും 
ഈശ്വരന്‍ മാത്രമാണ്‌ അന്തിമആശ്രയമെന്നുറപ്പിച്ചുകൊണ്ട്‌ ജീവിക്കണമെന്നേ 
യുള്ളൂ. ആ അഭ്യാസത്തിനുറപ്പുണ്ടെങ്കില്‍ ദൈവം നമ്മെത്തുണയ്ക്കാന്‍ തക്ക 
സമയത്തെത്തിച്ചേരും. പരീക്ഷിത്ത്‌, ഖട്വാംഗന്‍ തുടങ്ങിയ രാജാക്കന്മാര്‍ സംഭ 
വബഹുലമായ അവരുടെ ജീവിതത്തിനിടയില്‍ ഈ അഭ്യാസം ഉറപ്പിച്ചിരുന്ന 
തുകൊണ്ട്‌ തക്കസമയത്ത്‌ ദൈവകാരുണ്യം നേടാന്‍ കഴിഞ്ഞുവെന്നാണല്ലോ 
പ്രസിദ്ധി. സര്‍വ്വാര്‍പ്പണം ചെയ്ത്‌ ഭഗവദാശ്രയം തേടുന്നവരാണ്‌ ദീനന്‍മാര്‍. 
അവരെ എക്കാലത്തും ദൈവം രക്ഷിച്ചിട്ടുള്ളതായിട്ടാണ്‌ തെളിവ്‌. ശ്രീ ഗുരുദേ 
വന്റെ ജീവിതം, ദൈവം ഭക്തന്‍ അതിരറ്റ സ്വശക്തി പകര്‍ന്നു കൊടുത്ത്‌ ദീനാ 
വനം ചെയ്യുന്നതിന്‌ ഉത്തമ ദൃഷ്ടാന്തമാണ്‌. സ്വന്തം ജീവിതത്തില്‍ തെളിഞ്ഞ 
തുകൊണ്ടു തന്നെയാണ്‌ ദൈവത്തെ ദീനാവനപരായണ' എന്ന്‌ സംബോധന 
ചെയ്യാന്‍ അദ്ദേഹം നമ്മോടാവശ്യപ്പെടുന്നത്‌. 


ബോധസ്വരൂപനായ ദൈവം ദയാസമുദ്രമാണ്‌. 


അഖണ്ഡമായ ബോധവും ആനന്ദവുമാണ്‌ ദൈവസ്വരുപമെന്ന്‌ നാം 
പല തവണ ചര്‍ച്ചചെയ്തുറപ്പിച്ചിട്ടുണ്ടല്ലോ. ഗുരുദേവന്‍ ഈ പദ്യത്തില്‍ അതെ 
ടുത്ത്‌ പറഞ്ഞതിന്‌ ഒരു പ്രത്യേക കാരണമുണ്ട്‌. അരുപനായ ദൈവത്തിന്‌ 
ആജ്ഞാ ശക്തിയും രക്ഷാശക്തിയും എങ്ങനെ നടപ്പാക്കാന്‍ കഴിയുമെന്ന്‌ 
ആരെങ്കിലും ശങ്കിക്കുന്നെങ്കില്‍ ഭഗവാന്‍ ബോധാനന്ദസ്വരുപനാമെന്ന്‌ ഒന്നു 
കൂടി അവരെ ഓര്‍മ്മിപ്പിക്കുകയാണ്‌. തന്റെ സ്വരൂപമായ ബോധവും ആന 
ന്ദവും കൂടുതല്‍ കൂടുതല്‍ മറമാറ്റി തെളിയിച്ച്‌ കൊടുക്കുന്നതു കൊണ്ട്‌ തന്നെ 
ഏതൊരു ദീനന്റെയും ദുഃഖം അകന്ന്‌ കിട്ടുന്നതാണ്‌. അതുപോലെ ബോധ 
മാണല്ലോ എല്ലാ ്രപഞ്ചഘടകങ്ങളുടേയും പ്രവര്‍ത്തനങ്ങളെ നിയന്ത്രിക്കു 
ന്നത്‌. അതുകൊണ്ട്‌ ബോധസ്വരുപനായ ഈശ്വരന്‌ ആജ്ഞാശക്തിക്കും ഒരു 
കുറവും ഉണ്ടാകാനിടയില്ല. ശക്തികളൊക്കെ ബോധവസ്തുവിനുള്ളതാണ്‌. 
ജഡോപകരണങ്ങളെ സങ്കല്‍പ്പമാത്രത്താല്‍ തന്നെ നിര്‍മ്മിക്കുവാനും അഴി 
ക്കാനും ദൈവത്തിനൊരു പ്രയാസവുമില്ല. അതുകൊണ്ട്‌ ഈ പ്രപഞ്ചത്തിലെ 


ദൈവദശകം 77 


ജഡോപകരണങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച്‌ തന്നെ തന്റെ ആജ്ഞാശ 
ക്തിയും രക്ഷാശക്തിയും ദൈവത്തിന്‌ നിലനിര്‍ത്തുകയും ചെയ്യാം. വാസ്ത 
വത്തില്‍ ജീവജാലങ്ങള്‍ പരസ്പരം നടത്തുന്ന ശിക്ഷകളും രക്ഷകളും ദൈവം 
തന്റെ ഉപകരണങ്ങളെക്കൊണ്ട്‌ നടത്തിക്കുന്നതുതന്നെയാണെന്ന്‌ സത്യദര്‍ശി 
കള്‍ക്ക്‌ നല്ലവണ്ണം തെളിഞ്ഞിട്ടുണ്ട്‌. അഹങ്കരിക്കുന്ന അല്‍പ്പബുദ്ധിയായ മനു 
ഷ്യന്‍ മാത്രമേ തന്റെ കഴിവു കൊണ്ടാണ്‌ പലതും നടക്കുന്നതെന്നഭിമാനി 
ക്കാന്‍ പറ്റു. ഈ ജീവിത രഹസ്യം ധരിച്ചിട്ടുള്ളതുകൊണ്ടാണ്‌ ജഗത്ത്‌ ഈശ്വ 
രന്റെ നിയന്ത്രണത്തിലാണെന്ന്‌ സത്യം കണ്ടവര്‍ ആവര്‍ത്തിച്ച്‌ ്രഖ്യാപിക്കു 
ന്നത്‌. തന്നെ അഭയം പ്രാപിക്കുന്നവരെ തക്കസമയത്ത്‌ രക്ഷിക്കാന്‍ ദൈവ 
ത്തിന്‌ ഈ ലോകത്തുള്ള ഏതുപകരണത്തെയും നിയോഗിക്കാവുന്നതാണ്‌. 
ഗീതയില്‍ ഭഗവാന്‍ പ്രഖ്യാപിക്കുന്നത്‌ നോക്കുക. 


സര്‍വ്യതഃ പാണിപാദം തത്‌ 

സര്‍വ്യതോക്ഷിശിരോമുഖം 

സര്‍വ്യതഃ ശ്രുതിമല്ലോകേ 

സര്‍വ്യമാവ്യത്യ തിഷ്ഠതി 80.01 13.13 


ദൈവത്തിന്‌ എല്ലായിടത്തും കയ്യും കാലുമുണ്ട്‌. എല്ലായിടത്തും കണ്ണും 
തലയും മുഖവുമുണ്ട്‌. എല്ലായിടത്തും കാതുണ്ട്‌. എന്തിന്‌ ദൈവം ലോകത്തെ 
അകവും പുറവും നിറഞ്ഞ്‌ നിന്ന്‌ രക്ഷിച്ചു പോരുന്നു. ബോധസ്വരുപമായ 
വസ്തുവിന്‌ മാത്രമേ ഈ രക്ഷാശക്തി ഉളവാക്കി പ്രവര്‍ത്തിപ്പിക്കാന്‍ പറ്റു 
എന്ന്‌ വെളിപ്പെടുത്താനാണ്‌ ഗുരുദേവന്‍ ചിദാനന്ദ! എന്ന സംബോധന പ്രയോ 
ഗിച്ചിരിക്കുന്നത്‌. 

ദൈവസ്വരുപം അനന്തമായ ആനന്ദമാണെന്ന്‌ നാം തെളിയിച്ചിട്ടുണ്ടല്ലോ. 
വാസ്തവത്തില്‍ ദുഃഖമുളവാക്കുന്ന യാതൊന്നും ദൈവത്തിന്റെ ശുദ്ധസ്വരു 
പമല്ല. ദുഃഖകാരണങ്ങളായ ജഡദര്‍ശനങ്ങളെല്ലാം കയറില്‍ സര്‍പ്പമെന്ന 
പോലെ ദൈവത്തില്‍ മായയുണ്ടാക്കി കാണിക്കുന്ന കാഴ്ചകള്‍മാത്രമാണ്‌. 
അപ്പോള്‍ ദൈവത്തിന്റെ ശുദ്ധരുപത്തെ സമീപിക്കുന്തോറും ഒരാള്‍ക്ക്‌ അതി 
രില്ലാത്ത ആനന്ദം മറമാറിതെളിയുമെന്ന്‌ സിദ്ധമാകുന്നു. ദൈവാനന്ദം അനു 
ഭവിക്കാൻ തുടങ്ങുന്നതോടെ ബുദ്ധി തെളിഞ്ഞു കിട്ടും. അതോടെ ഏതു 
ജീവിത പ്രശ്നവും തികഞ്ഞ ബുദ്ധി ലാഘവത്തോടെ സമര്‍ത്ഥമായി 
കൈകാര്യം ചെയ്യാനും കഴിയും. തല്ലാഘവം പറകിലില്ലാരണം, ര്രിയകള്‍ 
മല്ലാടുകില്ല മതിയി സല്ലാഭമൊന്നുമതി എന്ന്‌ ഗുരുദേവന്‍ തന്നെ ഈ അനു 
ഭവരഹസ്യം ജനന?ീനവരത്നമജ്ഞരിയില്‍ വെളിപ്പെടുത്തിയിട്ടുണ്ട്‌. സത്യലാഭം 
കൊണ്ടുണ്ടാകുന്ന ലാഘവം എല്ലാ മദമാത്സര്യങ്ങളെയും അകറ്റുന്നു. ബുദ്ധി 
പിന്നെ കര്‍മ്മബന്ധങ്ങളില്‍പ്പെട്ടുഴലുകയില്ല. ഈ സത്യലാഭം തന്നെയാണ്‌ 
ജീവിത സാഫല്യം. തന്നെ സമീപിക്കുന്നവരെയൊക്കെ നിയമേന ഈ ജീവിത 
ലാഘവം നല്‍കി അനുഗ്രഹിക്കുന്നയാളായതുകൊണ്ട്‌ ദൈവം ദയാ സിന്ധു 
വാണെന്ന്‌ ഗുരുദേവന്‍ വിവരിച്ചിരിക്കുന്നു. ദൈവത്തെ കണ്ടിട്ടുള്ളവരായി അറി 
യപ്പെടുന്നവരൊക്കെ, ദൈവം ദയാ സിന്ധുവാണെന്നുള്ളതിന്‌ തെളിവാണ്‌. 
ശ്രീബുദ്ധന്‍ തുടങ്ങി ശ്രീ നാരായണഗുരുദേവന്‍വരെ ലോകത്തിന്റെ മേല്‍ 


78 ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സമ്ധ്യര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


അതിരറ്റ ദയ ചൊരിഞ്ഞത്‌ ആ ദയാ സിന്ധുവില്‍ നിന്ന്‌ കോരിപ്പകര്‍ന്നതു 
തന്നെയായിരുന്നു. ദൈവഗുണങ്ങള്‍ പരീക്ഷിച്ചറിയാനുള്ള ശാലകളാണ്‌ ജീവന്‍ 
മുക്തരായ സത്യപുരുഷന്‍മാര്‍. അവര്‍ക്ക്‌ മറ്റാരില്‍ നിന്നും ഇങ്ങോട്ടു യാതൊന്നും 
പ്രതീക്ഷയില്ല. അവര്‍ നേടേണ്ടതു നേടിയവരാണ്‌. എത്തേണ്ടിടത്ത്‌ എത്തിയ 
വരാണ്‌. അപമാനത്തിന്‌ പകരമായിപ്പോലും കാരുണ്യം നല്‍കാന്‍ സദാ തയാ 
റാണ്‌. ദൈവത്തില്‍ നിന്നും ഈ കഴിവുകളെല്ലാം പകര്‍ന്നെടുത്ത്‌ ലോകത്തിന്റെ 
മുമ്പില്‍ പ്രദര്‍ശിപ്പിച്ച ശേഷമാണ്‌ ദൈവം ദയാസിന്ധുവാണെന്ന്‌ ഗുരുദേവന്‍ 
പ്രഖ്യാപിക്കുന്നത്‌. ഇങ്ങനെയൊരു ദയാസിന്ധുവുണ്ടെങ്കില്‍ ആ കാരുണ്യ സമു 
ദ്രത്തെ എല്ലാവരും ഉണ്ടെന്നറിയുകയും അന്വേഷിക്കുകയും കണ്ടെത്തുകയും 
അതില്‍ മുഴുകുകയും ചെയ്യുമ്പോഴാണ്‌ അതു വിജയിക്കുന്നത്‌. സത്യജിജ്ഞാ 
സുക്കളായ ജനങ്ങളോട്‌ ദൈവത്തിന്‌ ഈ വിജയം നേരാനാണ്‌ ‘ദയാസിന്ധോ 
ജയിക്കുക” എന്ന ഭാഗം കൊണ്ട്‌ ആവശ്യപ്പെടുന്നത്‌. 

ഏതു വസ്തുവിന്റെ അന്വേഷണത്തിലും കണ്ടെത്തലിലും പല ഘട്ട 
ങ്ങള്‍ കടന്നുപോകാനുണ്ടാകും. പലരും വസ്തുവിനെ പൂര്‍ണ്ണമായി കണ്ടെ 
ത്തുന്നതിന്‌ മുമ്പ്‌ ചില ചില ഘട്ടങ്ങളില്‍ വച്ച്‌ പിന്‍തിരിഞ്ഞു എന്നു വരാം. 
ചിലര്‍ വസ്തു ദര്‍ശനം പൂര്‍ണ്ണമാകുന്നതുവരെ മുന്നോട്ടു പോകും. പൂര്‍ണ്ണ 
മായി കണ്ടെത്തുന്നവരും ഭിന്നഘട്ടങ്ങളില്‍ വച്ച്‌ പിന്‍തിരിഞ്ഞ്‌ പോകുന്ന 
വരും തമ്മിലുള്ള ദര്‍ശനഭേദങ്ങളാണ്‌ വസ്തുവിനെക്കുറിച്ചുള്ള അഭിപ്രായ 
ഭേദങ്ങളായി പ്രത്യക്ഷപ്പെടുന്നത്‌. ഈ അഭിപ്രായ ഭേദങ്ങളുടെ മദ്ധ്യത്തില്‍ 
പൂര്‍ണ്ണമായ വസ്തുദര്‍ശനമേതെന്ന്‌ കണ്ടുപിടിക്കുന്നവന്‍ മാത്രമേ സത്യം 
തെളിയു. സത്യം അന്വേഷിച്ചവരില്‍ ഇങ്ങനെയാണ്‌ മതഭേദങ്ങള്‍ ആവിര്‍ഭവി 
ച്ചത്‌. സമുദ്രത്തെ അറിയാന്‍ ശ്രമിക്കുന്നവര്‍ക്ക്‌ അതിന്‍െറ ഉപരിതലത്തില്‍ 
കുറെദുരം നീന്തിത്തുടിച്ചിട്ട സമുദ്രത്തെ കണ്ടു എന്ന്‌ പ്രഖ്യാപിക്കാം. അവര്‍ 
കണ്ടിടത്തോളം സമുദ്രത്തിനൊരു വിവരണവും നല്‍കാം. മത്സ്യം മുതലായ 
ചില സാധനങ്ങള്‍ ഈ സമുദ്രത്തില്‍ നിന്നും കിട്ടാനുണ്ടെന്ന്‌ ചില പ്രയോജ 
നങ്ങളും വിവരിക്കാം. എന്നാല്‍ സമുദ്രത്തിന്റെ ആഴമേറിയ തലങ്ങളിലേക്കി 
റങ്ങി ചെല്ലുന്നവര്‍ക്ക്‌ ആദ്യത്തെക്കൂട്ടര്‍ വിവരിച്ച സമുദ്രത്തെക്കുറിച്ച്‌ തന്നെ 
അവരുടെ വിവരണത്തെതുടര്‍ന്ന്‌ കൂടുതല്‍ വിവരിക്കാനുണ്ടാവും. അവര്‍ കാട്ടി 
കൊടുത്ത പ്രയോജനങ്ങളെ നിഷേധിക്കാതെ കൂടുതല്‍ പ്രയോജനങ്ങള്‍ കാട്ടി 
ക്കൊടുക്കാനുണ്ടാവും അടിത്തട്ടുവരെ മുങ്ങിത്തപ്പി സമുദ്രത്തിന്റെ പൂര്‍ണ്ണ 
രൂപം കണ്ടെത്തിയവര്‍ക്ക്‌ മുമ്പുള്ളവര്‍ പറഞ്ഞതൊക്കെ ഉള്‍ക്കൊള്ളിച്ചു 
കൊണ്ട്‌ സമുദ്രത്തിന്റെ പൂര്‍ണ്ണചിത്രവും അതുകൊണ്ടുണ്ടാക്കാവുന്ന പൂര്‍ണ്ണ 
പ്രയോജനവും വിവരിക്കാന്‍ കഴിയും. എല്ലാവരും തിരഞ്ഞത്‌ സമുദ്രത്തെ 
യാണ്‌ കണ്ടതും സമുദ്രത്തെയാണ്‌. എന്നാല്‍ അടിത്തട്ടുവരെ ചെന്ന്‌ കണ്ട 
വരുടെ സംതൃപ്തിയും ഉറപ്പും മറ്റുള്ളവര്‍ക്കുണ്ടാകുന്നതല്ല. ജീവിത സത്യം 
തിരയുന്നവരുടെയും കഥയിതുതന്നെ. ഭൌതിക വാദികള്‍ മുതല്‍ അഖണ്ഡ 
ബോധം സാക്ഷാത്കരിക്കുന്ന അദ്വൈതികള്‍വരെ തിരയുന്നതും കണ്ടെത്തു 
ന്നതും ഒരേ വസ്തുവിനെത്തന്നെയാണ്‌. കുറേപ്പേര്‍ അപൂര്‍ണ്ണദര്‍ശനങ്ങള്‍ 
സത്യമായികരുതുമ്പോള്‍ ഒരു കൂട്ടര്‍ വസ്തുവിന്റെ പൂര്‍ണ്ണ ദര്‍ശനത്തില്‍ 
എത്തിനില്‍ക്കുന്നുവെന്നേ ഭേദമുള്ളു. അഖണ്ഡാനന്ദസ്വരൂപമായ അദ്വൈത 


ദൈവദശകം 79 


സത്യം വസ്തുവിന്റെ പുര്‍ണ്ണദര്‍ശനമാണെന്ന്‌ ശ്രുതി യുക്ത്യനുഭവങ്ങള്‍ക്ക്‌ 
ഇന്ന്‌ സംശയമെന്നേ തെളിഞ്ഞിട്ടുണ്ട്‌. എല്ലാ മതങ്ങളും തിരയുന്നത്‌ ഏക 
മായ ഈ പൂര്‍ണ്ണ വസ്തുവിനെത്തന്നെയാണ്‌. ആനയെക്കണ്ട കുരുടന്‍മാ 
രെപ്പോലെ അല്‍പദര്‍ശനങ്ങളില്‍പ്പെട്ടുഴലാതെ സര്‍വ്വമതസാരമായ അദ്വൈത 
സത്യം സാക്ഷാത്കരിച്ച്‌ പരമശാന്തിയടയുവാന്‍ ഗുരുദേവന്‍ തന്നെ ആത്മോ 
പദേശശതകത്തില്‍ സത്യാന്വേഷികളെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്‌. ദൈവസ്വ 
രൂപം പൂര്‍ണ്ണമായി ഏതറ്റംവരെ ചെന്നനുഭവിച്ചറിയണമെന്നാണ്‌ ദൈവദശ 
കത്തിലെ ഒടുവിലത്തെ പദ്യം കൊണ്ട്‌ വിവരിക്കുന്നത്‌. 


10 ആഴമേറും നിന്‍മഹസ്സാ- 
മാഴിയില്‍ ഞങ്ങളാകവേ 
ആഴണം വാഴണം നിത്യം 
വാഴണം വാഴണം സുഖം 


മഹസ്‌ -പ്രഭാപൂരം (മഹിമയും മഹസും രണ്ടാണ്‌. മഹിമ - മഹത്വം), 
ആഴി- കടല്‍, ആകവേ - പൂര്‍ണ്ണമായി, ആഴണം - മുങ്ങണം, നിത്യം - എന്നും, 
സുഖം - ആനന്ദം. 
വളരെ ആഴമുള്ള അങ്ങയുടെ ജ്യോതിസ്സാകുന്ന കടലില്‍ ഞങ്ങള്‍ 
സമ്പൂര്‍ണ്ണമായി മുങ്ങണം. മുങ്ങിയാല്‍ മാത്രം പോര, എന്നും അവിടെത്തന്നെ 
വാഴണം. ആനന്ദം മാത്രം ശാശ്വതമായി അവശേഷിക്കണം. 


ആത്മജ്യോതിസ്സില്‍ മുങ്ങണം 

സത്യാനുഭവങ്ങളുടെ ക്രമം രണ്ടാം പദ്യത്തിന്റെ പ്രഖ്യാപനത്തില്‍ നാം 
ചര്‍ച്ച ചെയ്തിട്ടുണ്ട്‌. അനുഭവങ്ങളുടെ പ്രത്യേകത നമുക്കിവിടെ അല്‍പ്പമൊന്ന്‌ 
ചിന്തിക്കാം. പുറമെ ഉണ്ടായി മറയുന്നതായി കാണപ്പെടുന്നവയൊക്കെ അനി 
ത്യമാണെന്നും ഇവയ്ക്കാശ്രയമായ ഒരു നിത്യവസ്തുവുണ്ടെന്നും ശ്രവണമ 
നനങ്ങള്‍ കൊണ്ടുറപ്പിക്കുകയാണ്‌ സത്യാന്വേഷണ മാര്‍ഗത്തിലെ ആദ്യത്തെ 
പ്പടി. സത്യദര്‍ശികളുടെ വാക്കുകളില്‍ നിന്നും വസ്തുസ്വരുപമെന്തെന്ന്‌ ഗ്രഹി 
ച്ചാല്‍ പിന്നെ അന്വേഷണമാരംഭിക്കാം. സത്യസ്വരുപത്തെമറച്ചുകൊണ്ട്‌ 
ഇടയ്ക്ക്‌ കയറി നിന്ന്‌ അതില്‍ വിവിധ ദൃശ്യങ്ങളെ കാട്ടിത്തന്ന്‌ മോഹിപ്പിച്ചു 
കൊണ്ടിരിക്കുന്നത്‌ മനസ്സാണെന്നറിയാന്‍ ഒരു പ്രയാസവുമില്ലല്ലോ. ബാഹ്യ 
ദൃശ്യങ്ങളില്‍ സുഖമുണ്ടെന്ന്‌ ഭ്രമിച്ച്‌ അവയില്‍ പറ്റിനില്‍ക്കുന്നിടത്തോളം 
മനസ്സിന്‌ സത്യത്തെ സമീപിക്കാന്‍ സാധ്യമല്ല. അതുകൊണ്ട്‌ രണ്ടാമതായി 
വേണ്ടത്‌ ബാഹൃദൃശ്യങ്ങള്‍ നശ്വരങ്ങളാണെന്നു കണ്ട്‌ മനസ്സിനെ ക്രമേണ 
വിരക്തി അഭ്യസിപ്പിക്കുകയാണ്‌. ലോകവ്യവഹാരങ്ങളെല്ലാം കൃത്യമായി 
അനുഷ്ഠിക്കിവേ തന്നെ അതു ശീലിക്കാവുന്നതാണ്‌. തന്റെ ശരീരമുള്‍പ്പെടെ 
എല്ലാം ഈശ്വര സമ്പത്താണെന്നും താന്‍ ഈശ്വരന്റെ കയ്യിലെ ഒരുപകര 
ണമാണെന്നും ഉറച്ച്‌ മനസ്സിനെ നിസ്സംഗമാക്കണം. നിസ്സംഗമായ മനസ്സിന്‌ 
നിമിഷം പ്രതി വിരക്തി വര്‍ദ്ധിച്ചു വരും. കണ്ടതും കേട്ടതുമായ ഭാതിക 
സുഖങ്ങളില്‍ ആശയില്ലാതാവുന്നതാണ്‌ വിരക്തി അഥവാ വൈരാഗ്യം. 
തുടര്‍ന്ന്‌ കാമക്രോധലോഭാദി ആസുരവികാരങ്ങളെ ഉപേക്ഷിക്കുകയും 


80 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്ണവ്യാഖ്യാനം - ഭാഗം 7 


കാരുണ്യം, സമഭാവന, സന്തോഷം, തുടങ്ങിയ ദൈവസമ്പത്തുകളെ ഉള്‍ക്കൊ 
ള്ളുകയും വേണം, ഇത്രയുമായാല്‍ ശബ്ദസ്പര്‍ശരുപരസഗന്ധങ്ങളെന്ന 
ബാഹ്യവിഷയങ്ങളുടെ പിന്നാലെ സദാ തെണ്ടിത്തിരിയുന്ന ജ്ഞാനേന്ദ്രിയ 
ങ്ങള്‍ ആ ഭ്രമമുപേക്ഷിച്ച്‌ അകത്തൊതുങ്ങി അന്തര്‍മുഖങ്ങളായി മനസ്സുമായി 
ഒരുമിച്ച്‌ സത്ൃദര്‍ശന സമര്‍ത്ഥങ്ങളായി തീരും. സത്യം ആദ്യമായി കണ്ടെ 
ത്തേണ്ടത്‌ അവനവന്റെ ഉള്ളിലാണ്‌. നിത്യാനിത്യവസ്തു വിവേകം കൊണ്ട്‌ 
വൈരാഗ്യസമ്പന്നമായി മനസ്സും ഇന്ദ്രിയങ്ങളും ഒന്നടങ്ങി കിട്ടിയാല്‍ 
അതോടെ സത്യസ്വരൂപമായി വിളങ്ങുന്ന ആത്മാവിന്റെ പ്രഭാപൂരം ഉള്ളില്‍ 
പരക്കാന്‍ തുടങ്ങും. അപ്പോള്‍ മുതല്‍ അതിരറ്റ പ്രസന്നതയും ചിത്തത്തിന 
നുഭവപ്പെടും. ഈ അനുഭവ ഘട്ടമാണ്‌ ദൈവമഹസ്സിന്റെ ആവിര്‍ഭാവ ഘട്ടം. 
ഇനി ദൈവമഹസ്സാകുന്ന ആഴിയില്‍ ക്രമേണ ആഴ്ന്നിറങ്ങിയാല്‍ മതി. മഹ 
സ്സ്റിന്റെ ആവിര്‍ഭാവ ഘട്ടത്തെ എത്ര മധുരോദാരമായി ഗുരുദേവന്‍ ആത്മോ 
പദേശശതകത്തില്‍ ചിത്രീകരിച്ചിരിക്കുന്നുവെന്ന്‌ നോക്കുക. 


ഒളിമുതലാം പഴമഞ്ചുമുങ്ടുന്നാറും 

നളികയിലേറി, നയേനമാറിയാടും 

കിളികളെയഞ്ചുമരിഞ്ഞുകഴ്മറിക്കും 

വെളിവ്ുരുവേന്തിയകം വിളങ്ങിടേണം. ആത്മോ.ശ. 8 


ഇവിടെ പഞ്ചേന്ദ്രിയങ്ങളെ അഞ്ച്‌ കിളികളായിട്ടാണ്‌ ഗുരുദേവന്‍ വര്‍ണ്ണി 
ച്ചിരിക്കുന്നത്‌. ഈ കിളികള്‍ ഭക്ഷിക്കുന്ന പഴങ്ങളാണ്‌ ശബ്ദ സ്പര്‍ശരുപ 
രസഗന്ധങ്ങള്‍. നാറുന്ന ദേഹത്തിലിരുന്നുകൊണ്ട്‌ ഈ കിളികള്‍ നയോപായ 
ങ്ങളിലൂടെ പഴങ്ങള്‍ മാറി മാറി ഭക്ഷിച്ചുല്ലസിക്കുകയാണ്‌. ഈ കിളികളെ പാടെ 
നശിപ്പിക്കുന്ന പ്രഭാപൂരമേന്തി ചിത്തം തെളിയണം. ഈ പ്രഭാ സമുദ്രമാണ്‌ 
ഗുരുദേവന്‍ ശ്ലോകത്തില്‍ വെളിവാക്കിയിരിക്കുന്ന “നിന്‍ മഹസ്സാം ആഴി” ഒരു 
സാധകന്‍ തന്റെ അനുഷ്ഠാനങ്ങള്‍ ശക്തിപ്പെടുത്തിയാല്‍ ആദ്യം ഉള്ളില്‍ 
പ്രകാശം പരക്കുമെന്നും ആ പ്രകാശത്തെ പിന്തുടര്‍ന്ന്‌ വേണം ആഴമേറിയ 
സത്യാനുഭവങ്ങളിലേയ്ക്ക്‌ ചെല്ലാനെന്നും ഗുരുദേവന്‍ തന്റെ കൃതികളില്‍ പല 
യിടത്തും വ്യക്തമാക്കിയിട്ടുണ്ട്‌. അദ്വൈത ദീപികയില്‍ പറയുന്നത്‌ നോക്കുക. 


മുന്നേ കടന്നു വിഷയം ഗ്തിവ്യത്തിമുന്നില്‍- 

നിന്നീടുമാവരണമാം തിര നാക്കിടുന്നു; 

പിന്നീടുകാണഞുമറിവും പ്രഭത്റെ ചിനിപോയ്‌ 

കണ്ണെനാപോലറിവു കാണുകയില്ലതാനേ അമഭദ്ഥ.ദ? 18 


ആദ്യം ബാഹ്യ വിഷയങ്ങളില്‍ മാറി മാറി ചലിക്കുന്ന മനസ്സിനെ 
അന്തര്‍മുഖമാക്കി നിയമനം ചെയ്യണം. അതോടെ വാസനാരുപത്തില്‍ ആത്മാ 
വിനെ മറച്ചിരിക്കുന്ന മറ പൊളിയാന്‍ തുടങ്ങും. തുടര്‍ന്ന്‌ പ്രഭാപുരം പരക്കും. 
അതിന്റെ പിന്നാലെ ആഴ്ന്നിറങ്ങിയാല്‍ അറിവിന്റെ അഥവാ സത്യത്തിന്റെ 
പൂര്‍ണ്ണരുപം കണ്ടുകിട്ടു. ഈ അനുഭവക്രമം ഉപനിഷത്തുകള്‍ക്കും ഗീതയ്ക്കു 
മൊക്കെ സമ്മതമാണ്‌. വസ്തുസ്വരൂപം തിരഞ്ഞു ചെന്ന ഇന്ദ്രന്റെ മുമ്പില്‍ 
ആദ്യമായി പ്രഭാപൂരം പരത്തിക്കൊണ്ട്‌ വിദ്യ ആവിര്‍ഭവിച്ചതായിട്ടാണ്‌ കേനോ 


ദൈവദശകം 81 


പതിഷത്ത്‌ വെളിപ്പെടുത്തുന്നത്‌. “ബഹുശോഭമാനാ” എന്നാണ്‌ ഉപനിഷത്ത്‌ 
വിദ്യയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്‌. ഹൃദയത്തില്‍ ആത്മപ്രകാശം പരക്കാന്‍ 
തുടങ്ങുന്നതോടെ ആത്മശക്തിയായ വിദ്യയുടെ മാര്‍ഗം തെളിഞ്ഞു കിട്ടു 
ന്നുവെന്നര്‍ത്ഥം. രാഗദ്വേഷങ്ങള്‍ വെടിഞ്ഞ്‌ ഇന്ദ്രിയങ്ങളെ അടക്കി സ്വധര്‍മ്മാ 
നുഷ്ഠാനത്തില്‍ ഏര്‍പ്പെടുന്നവര്‍ക്ക്‌ ചിത്തപ്രസാദം കൈവരുന്നുവെന്ന്‌ ഗീത 
യിലെ സ്ഥിതപ്രജഞലക്ഷണത്തില്‍ ഭഗവാനും വ്യക്തമാക്കിയിട്ടുണ്ട്‌. പ്രസാദേ 
സര്‍വ്വദുഃഖാനാംഹാനി - ചിത്ത പ്രസാദം നേടിയവര്‍ക്ക്‌ എല്ലാ ദുഃഖങ്ങളും 
അകന്നുപോകുന്നു വെന്നാണ്‌ ഭഗവാന്റെ പ്രഖ്യാപനം. ദൈവമഹസ്സാകുന്ന 
ആഴിയുടെ പ്രാരംഭമാണിത്‌. പുറമേ കണ്ട മഹസ്സിന്റെ ഈ പ്രാരംഭത്തെ 
പിന്‍തുടര്‍ന്ന്‌ ഇനി അതിന്റെ ആഴത്തിലേക്കിറങ്ങിചെല്ലേണ്ടിയിരിക്കുന്നു. 


സവികല്‍പസമാധിഘട്ടങ്ങള്‍ 


അറിയുന്നവന്‍, അറിയപ്പെടുന്ന വസ്തു, അറിവ്‌ ഇവയാണ്‌ ത്രിപുടി, 
ത്രിപുടി ഭേദം മാറുന്നതിന്‌ മുമ്പുണ്ടാകുന്ന ആത്മാനുഭവമാണ്‌ സവികല്‍പ 
സമാധി. ചിത്തപ്രസാദത്തോടെ ഈ സവികല്‍പസമാധി ആരംഭിക്കുന്നു. 
ലോകവിജ്ഞാനത്തില്‍ അറിയപ്പെടുന്ന വസ്തു ഏതെങ്കിലും ഭൌതിക 
പദാര്‍ത്ഥമായിരിക്കും. സവികല്‍പസമാധിയില്‍ അറിയപ്പെടുന്ന വസ്തു 
ആത്മാവായിരിക്കും. ത്രിപുടി നിലവിലുള്ളതു കൊണ്ട്‌ തന്നെ ഇവിടത്തെ 
ആത്മജ്ഞാനം പൂര്‍ണ്ണമല്ലെന്നു സ്പഷ്ടം. അറിയുന്നവനും അറിവും അറി 
യപ്പെടുന്ന വസ്തുവും എല്ലാം ബോധസ്വരുപം തന്നെയെന്നാണ്‌ സവികല്‍പ 
സമാധിദശയിലെയും അനുഭവം. എങ്കിലും ബോധം (്രിപുടീരൂപത്തില്‍ 
വേര്‍തിരിഞ്ഞുനിന്നുകൊണ്ടാണിതനുഭവിക്കുന്നത്‌. മണ്ണുകൊണ്ടുള്ള ആനയെ 
ക്കാണുന്നിടത്ത്‌ മണ്ണാണെന്നറിയാം. എങ്കിലും മണ്ണ്‌ ആനയുടെ രൂപത്തിലാണ്‌ 
കാണപ്പെടുന്നത്‌. ഇതുതന്നെയാണ്‌ സവികല്‍പസമാധ്യനുഭവത്തിന്റെയും 
സ്വഭാവം. ദൃശ്യാനുവിദ്ധമെന്നും ശബ്ദാനുവിദ്ധമെന്നും സവികല്‍പസമാധി 
രണ്ടു വിധം. കാണുന്ന ഞാന്‍ മാറി നിന്നുകൊണ്ട്‌ കാണണമെന്ന ആഗ്രഹ 
ത്തോടു കൂടി ആത്മാനുഭവം തുടരുന്നതാണ്‌ ദൃശ്യാനുവിദ്ധം. ദൃശ്യങ്ങളോ 
ടുകൂടിച്ചേര്‍ന്നു കൊണ്ടുള്ള ആത്മാനുഭവമാണല്ലോ ദൃശ്യാനുവിദ്ധം. 
കാണുന്ന ഞാനും കാണണമെന്നുള്ള ആഗ്രഹവും തന്നെയാണ്‌ ഇവിടത്തെ 
ദൃശ്യങ്ങള്‍. ചിത്ത പ്രസാദരൂപത്തിലുള്ള പ്രാരംഭം കഴിഞ്ഞ്‌ മറ്റു പദാര്‍ത്ഥ 
സങ്കല്‍പ്പങ്ങളൊക്കെമാറി ത്രിപുടിമാത്രമവശേഷിക്കുന്ന ദൃശ്യാനുവിദ്ധസമാ 
ധിഘട്ടത്തിലെത്തുന്നതു തന്നെ ആത്മമഹസിന്റെ ആദ്യത്തെ ആഴമേറിയ തല 
ത്തിലേക്കുള്ള ആഴ്ന്നിറങ്ങലാണ്‌. പക്ഷെ ഇവിടെയും കാമക്രോധാദി മനോ 
മാലിന്യങ്ങള്‍ പാടേ മാറുന്നില്ല. ആത്മാനുഭവത്തിനായുള്ള കാമം, ദര്‍ശന 
ത്തിനു മങ്ങല്‍ ഭവിക്കുമ്പോള്‍ വിഷാദം, വിഷാദകാരണമായ സംഭവത്തോടു 
കോപം ഇവയൊക്കെ ദൃശ്യാനുവിദ്ധസമാധിയില്‍ ബാക്കി നില്‍ക്കുന്നു. അതു 
കൊണ്ട്‌ ഈ ദൃശ്യങ്ങളെയുമുപേക്ഷിച്ച്‌ അടുത്തപടിയായ ശബ്ദാനുവിദ്ധ 
സമാധിലേയ്ക്കിറങ്ങിച്ചെല്ലേണ്ടതാണ്‌. എന്നില്‍ കാമക്രോധാദികള്‍ക്കിടമി 
ല്ലെന്നും ഞാന്‍ സ്വയം ശുദ്ധനും ബുദ്ധനുമാണെന്നും അനുഭവവേളയില്‍ 
ചിന്തിച്ചുറപ്പിക്കുമ്പോഴാണ്‌ ശബ്ദാനുവിദ്ധസവികല്‍പസമാധി, കാമക്രോധാദി 


74-2003 6 


82 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


വിട്ടുമാറുന്നുണ്ടെങ്കിലും ചിന്തയില്‍ ശുദ്ധനാണ്‌ ബുദ്ധനാണ്‌ എന്നും മറ്റുമുള്ള 
ശബ്ദങ്ങള്‍ ബാക്കി നില്‍ക്കുന്നു. അതുകൊണ്ടാണിതിന്‌ “ശബ്ദാനു വിദ്ധ” 
മെന്ന്‌ പേരുണ്ടായത്‌. ശ്രീ ശങ്കര ഭഗവത്പാദര്‍ ശബ്ദാനുവിദ്ധ സമാധിയെ 
ചിത്രീകരിച്ചിരിക്കുന്നത്‌ നോക്കുക- 


ശുദ്ധോഹം ബുദ്ധോഹം 
പ്രത്യഗ്രുപേണ നിത്യ സിദ്ധോഹം 
ശാന്തോഹമനന്തോഹം 
സതതചരാനന്ദ സിന്ധുരേവാഹം 


ഞാന്‍ ശുദ്ധനാണ്‌, സദാ ഉണര്‍ന്ന്‌ വര്‍ത്തിക്കുന്നവനാണ്‌, സദാ ആത്മ 
സ്വരൂപമായി അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നവനാണ്‌; ശാന്തനാണ്‌; അവസാന 
മില്ലാത്തവനാണ്‌; ഒടുങ്ങാത്ത ആനന്ദസമുദ്രമാണ്‌. ഇങ്ങനെ ശുദ്ധബോധവ 
സ്തുവുമായി ആഴത്തില്‍ അലിഞ്ഞുചേരുന്ന ചിന്താതന്തുകൊണ്ട്‌ അനുഭവം 
കോര്‍ക്കപ്പെടുമ്പോഴാണ്‌ ശബ്ദാനുവിദ്ധസവികല്പസമാധി. ദൃശ്യങ്ങള്‍ പാടെ 
മാറിയിട്ടില്ലെങ്കിലും അഖണ്ഡാനുഭവത്തിന്‌ സഹായകങ്ങളായ ശബ്ദങ്ങള്‍ക്ക്‌ 
പ്രാധാന്യം ലഭിച്ചിരിക്കുന്നതുകൊണ്ടാണ്‌ ശബ്ദാനുവിദ്ധമെന്ന പേരമ്പര്‍ത്ഥ 
മാകുന്നത്‌. ശബ്ദാനുവിദ്ധസമാധ്യനുഭവത്തോടെ സവികല്‍പ്പസമാധിയുടെ ചര 
മസീമയിലെത്തുന്നു. അസ്മിതാനുഗത സംപ്രജ്ഞാത സമാധിയെന്നാണിതിന്‌ 
പതഞ്ജലി പേരിട്ടിരിക്കുന്നത്‌. പരമാത്മസ്വരുപത്തോടു ചേര്‍ന്ന പ്രാണരുപി 
യായ അഹംതത്ത്വംകൂടി ബാക്കി നില്‍ക്കുന്നതു കൊണ്ടാണീ പേരു നല്‍കി 
യിരിക്കുന്നത്‌. രണ്ടാം പദ്യത്തില്‍ വിവരിച്ച ദൈവമഹിമ ഈ അനുഭവഘട്ടം 
തന്നെയാണ്‌. ദൈവമഹിമയെയും കൈവിട്ടാല്‍ അതായത്‌ പ്രാണരുപിയായി 
സ്ഫുരിക്കുന്ന അഹംതത്ത്വത്തെയും വിസ്മരിച്ചാല്‍ പിന്നെ ദൈവമഹസ്സിലാണ്ട്‌ 
ഒന്നുചേരുകയായി. അതാണ്‌ ഗുരുദേവന്‍ ആത്മോപദേശശതകത്തില്‍ “മഹിമ 
യുമറ്റു മഹസ്സിലാണിടേണം” എന്നു പ്രസ്താവിച്ചിരിക്കുന്നത്‌. 


നിര്‍വ്വികല്പസമാധി 


മഹിമയുമറ്റു മഹസ്സിലാഴുന്നതാണ്‌ നിര്‍വ്വികല്പസമാധി. ദൈവദശക 
പദ്യത്തില്‍ “ഞങ്ങള്‍ ആകവേയാഴണം” എന്നു പറഞ്ഞിരിക്കുന്നത്‌ ഈ നിര്‍വ്വി 
കല്‍പ്പസമാധി വരെ ഞങ്ങള്‍ക്ക്‌ എത്തിച്ചേരാന്‍ കഴിയണം എന്ന അര്‍ത്ഥ 
ത്തിലാണ്‌. ആത്മാനുഭവ വാസന വളര്‍ത്തി വളര്‍ത്തി സവികല്പസമാധി 
ദീര്‍ഘകാലം അഭ്യസിക്കുന്നയാളിന്‌ തുടര്‍ന്ന്‌ നിര്‍വ്വികല്പസമാധി സാധ്യ 
മായിത്തീരുന്നു. നിര്‍വ്വികല്പസമാധി ലഭിച്ചയാളിന്‌ പിന്നെ ഇച്ഛപോലെ ഈ 
മൂന്ന്‌ സമാധിഘട്ടങ്ങളില്‍ ഏതിലും മാറി മാറി നില്‍ക്കാവുന്നതാണ്‌. ഉള്ളില്‍ 
സമാധി ഘട്ടങ്ങള്‍ പരിശീലിക്കുന്നതുപോലെ തന്നെ പുറമെയും പരിശീലി 
ക്കേണ്ടതാണ്‌. എന്താണീ പുറമെയുള്ള സമാധി പരിശീലനം? പുറമേ ഏതു 
വസ്തു കണ്ടാലും അതൊക്കെ ബ്രഹ്മമാണെന്നുറപ്പിക്കലാണ്‌ പുറമേയുള്ള 
സമാധി പരിശീലനം. പുറമേ രുപം പ്രധാനമായി കണ്ടുകൊണ്ട്‌ ആന മണ്ണാ 
ണെന്നുറപ്പിക്കുന്നതുപോലെ ്രഹ്മഭാവന ഉറപ്പിച്ചാല്‍ ബാഹൃദൃശ്യാനുവി 
ദ്ധസവികല്‍പ്പസമാധി. രൂപങ്ങളെ അപ്രധാനമാക്കി തള്ളിയിട്ട്‌ “ഇതും ഇതും 


ദൈവദശകം 83 





എല്ലാം ബ്രഹ്മം” എന്നിങ്ങനെ ശബ്ദ പ്രധാനമായിട്ടാണ്‌ ശീലിക്കുന്നതെങ്കില്‍ 
ബാഹ്യശബ്ദാനുവിദ്ധസവികല്പസമാധി. രുപശബ്ദസങ്കല്‍പ്പങ്ങളൊക്കെ 
വിട്ടിട്ട്‌ പുറമേയും നോക്കുന്നിടത്തൊക്കെ ബ്രഹ്മത്തെ അനുഭവിക്കാന്‍ കഴി 
ഞ്ഞാല്‍ ബാഹ്യനിര്‍വ്വികല്പസമാധി. ഇങ്ങനെ ഉള്ളിലും പുറത്തുമെന്ന ഭേദം 
കൊണ്ട്‌ സമാധി ആറു വിധമാണെന്ന്‌ കണ്ടുവല്ലോ. വ്യവഹാരദശയിലും 
ദ്വൈതനിവൃത്തിക്കുവേണ്ടിയാണ്‌ ബാഹൃസമാധികളും അഭ്യസിക്കണമെന്ന്‌ 
പറയുന്നത്‌. ധ്യാന വേളയില്‍ സമാധ്യനുഭവങ്ങളുണ്ടായാലും ബാഹ്യസമാ 
ധികള്‍ ശീലിക്കാത്തതുകൊണ്ടാണ്‌ ചില യോഗികള്‍ വൃവഹാരദശയില്‍ കാമ 
ക്രോധാദി ബാധകൊണ്ട്‌ ക്ലേശിക്കാനിടവരുന്നത്‌. ശ്രീനാരായണ ഗുരുദേവന്റെ 
ജീവിതത്തിലുടനീളം കാണുന്ന അക്ഷോഭ്യത ഈ ബാഹ്യസമാധി പരിശീ 
ലനത്തിന്റെ ഫലമാണ്‌. നിര്‍വ്വികല്പസമാധി വരെയുള്ള ഈ അഭ്യാസ പരീ 
ശീലനത്തെയാണ്‌ ഗുരുദേവന്‍ “ആഴമേറും നിന്‍മഹസ്സാമാഴിയില്‍ ഞങ്ങളാ 
കവേയാഴണം' എന്ന ഭാഗം കൊണ്ട്‌ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. ഈ സമാ 
ധികള്‍ ശിലിച്ചുറപ്പിക്കുന്നതിനിടയ്ക്കാണ്‌ ഒരു യോഗിക്ക്‌ എല്ലാത്തരം സിദ്ധി 
കളും കൈവരുന്നത്‌. സിദ്ധികളില്‍ ശ്രമിക്കുകയോ സമാധി സുഖത്തില്‍ അതി 
രറ്റാഹ്ലാദിക്കുകയോ ചെയ്യാന്‍ പാടില്ല. അങ്ങനെ ചെയ്താല്‍ വെളിച്ചം കുറ 
യുമ്പോള്‍ ഇരുട്ടെന്നപോലെ മായ വിജ്യംഭിക്കുന്നതാണ്‌. തുടര്‍ന്ന്‌ സത്യാ 
ന്വേഷിയുടെ പതനത്തിനത്‌ കാരണമാവുകയും ചെയ്യും. 


സഹജാവസ്ഥ 


നിര്‍വ്വികല്പ സമാധിവരെ നേടിയാല്‍ പോലും ഒരു യോഗിക്ക്‌ ലോകവാ 
സന പൂര്‍ണ്ണമായി നശിച്ചുകിട്ടണമെന്നില്ല. ചിരകാലാഭ്യാസം കൊണ്ട്‌ സമാധി 
പരിപക്വമായി ആനന്ദഘനമായ വസ്തു അനര്‍ഗളം സ്ഫുരിക്കുമ്പോള്‍ 
മാത്രമേ ലോകവാസന നിശ്ശേഷം നീങ്ങിയെന്ന്‌ പറയാന്‍ പറ്റു. അപ്പോള്‍ 
ഒരു യോഗിക്കുപോലും ലോകവാസനകള്‍ തലപൊക്കുന്ന സമയം അദ്ദേഹം 
സത്യവസ്തുവില്‍ നിന്നും ലേശം വഴുതിപ്പോകുന്നുവെന്നാണര്‍ത്ഥം. ലോക 
വാസന കയറിവരുമ്പോഴൊക്കെ വസ്തുവിനെ ഉറപ്പായി അനുസന്ധാനം 
ചെയ്യുന്നതാണ്‌ പരാഭക്തി. ജ്ഞാനം കൊണ്ടാണ്‌ ഈ പരാഭക്തിയിലെത്തി 
ച്ചേരാന്‍ സാധിക്കുന്നത്‌. പരാഭക്തി ലോകവാസനയകറ്റി ജ്ഞാനത്തിന്റെ 
അതിര്‍ത്തികളെ വികസിപ്പിക്കുന്നു. ജ്ഞാനം വീണ്ടും ഭക്തിയെ ഉറപ്പിക്കുന്നു. 
ഇങ്ങനെ ജ്ഞാനവും ഭക്തിയും പരസ്പരം സഹായിച്ചുകൊണ്ട്‌ സത്യനി 
ഷ്ഠനെ കൂടുതല്‍ കൂടുതല്‍ വസ്തുവിനോടടുപ്പിച്ച്‌ വസ്തുസ്വരുപത്തില്‍ അലി 
യിച്ചു ചേര്‍ക്കുന്നു . ഇതാണ്‌ സഹജാവസ്ഥ. ഈ നിലയിലെത്തിയ ഒരു ബ്രഹ്മ 
നിഷ്ഠന്‍ വസ്തുബോധം സഹജമായി തീരുന്നു. അഭ്യാസാനുഷ്ഠാനങ്ങ 
ളൊക്കെ ഇവിടെ അവസാനിക്കുന്നു. ധ്യാനമോ സമാധിയോ ഒന്നും പിന്നെ 
അദ്ദേഹത്തിനാവശ്യമില്ല. സമുദ്രം അളക്കാനായി ഇറങ്ങിയ ഉപ്പുപാവ അലി 
ഞ്ഞുചേര്‍ന്ന്‌ സമുദ്രമായിത്തീരുന്നതുപോലെ ഇവിടെ സത്യനിഷ്ഠന്റെ അഹം 
പൂര്‍ണ്ണമായി വസ്തുസ്വരുപത്തില്‍ അലിഞ്ഞു ചേര്‍ന്ന്‌ അതായിത്തന്നെ 
വര്‍ത്തിക്കുന്നു. എത്തേണ്ടിടത്തെത്തി. ഇതിനപ്പുറമൊന്നുമില്ല ഇനിയൊന്നും 
ചെയ്യാനില്ല. ഇനിയൊരിക്കലും വസ്തുസ്വരുപത്തില്‍ നിന്നും ലേശം പോലും 


84 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


വഴുതിപ്പോകുമെന്നു ഭയവുമില്ല. സദാ സര്‍വ്വത്ര ആനന്ദഘനമായ വസ്തു 
മാത്രം. ഈ സഹജാവസ്ഥയ്ക്കുവേണ്ടി പ്രാര്‍ത്ഥിക്കാനാണ്‌ ഗുരുദേവന്‍ 
“നിത്യം വാഴണം വാഴണം സുഖം” എന്ന ഭാഗം കൊണ്ട്‌ നമ്മോടാവശ്യപ്പെടു 
ന്നത്‌. ഈ അനുഭവഘട്ടങ്ങളെല്ലാം ഉത്തമവേദാന്തകൃതികള്‍ക്കൊക്കെ സമ്മ 
തമാണ്‌. ഗീത പതിനെട്ടാമദ്ധ്യായത്തില്‍ പറയുന്നത്‌ നോക്കുക- 


ഭക്ത്യാമാമഭിജാനാത? 

യാവാ൯ യശ്ചാസ്മിതത്ത്വതഃ 

തമോമാം തത്മ/തോ ജ്ഞാത്വാ 

വിശതേ തദനന്തരം ഭഗ.ഗി. 18.55 


ഭക്തികൊണ്ട്‌ എന്നെ നേരിട്ടറിയാം. ഞാന്‍ എത്ര വലുതാണ്‌. തത്ത്വത്തില്‍ 
എന്റെ പൂര്‍ണ്ണരൂപം എന്താണെന്നും ഗ്രഹിക്കാം. ഇങ്ങനെ തത്ത്വത്തിലുള്ള 
എന്റെ പൂര്‍ണ്ണ രൂപം ഗ്രഹിച്ചു കഴിഞ്ഞാല്‍ പിന്നെ എന്നില്‍ പ്രവേശിച്ച്‌ ഞാനാ 
യിത്തീരാവുന്നതാണ്‌. ബ്രഹ്മനിഷ്ഠ നേടിക്കഴിഞ്ഞ ഒരാള്‍ക്കുണ്ടാകുന്നതാണ്‌ 
ശ്ലോകത്തില്‍ പറയുന്ന ഭക്തിയെന്നും ഭഗവാന്‍ അമ്പത്തിനാലാം ശ്ലോകത്തില്‍ 
വെളിപ്പെടുത്തിയിട്ടുണ്ട്‌. മാണ്ഡൂക്യകാരികയിലെ വൈതഥ്യ പ്രകരണത്തിന്റെ 
അവസാനം ശ്രീ ഗഡപദാചാര്യര്‍ ഇങ്ങനെ പറയുന്നു- 


തത്ത്വമാധ്യാത്മികം ദൃഷ്ടാ 
തത്ത്വം ദൃഷ്ടാതുബ്വാഹ്യതഃ 
തത്ത്വിഭുതസ്തദാരാമഃ 
തത്ത്വാദപ്രച്യുതോ ഭവേത്‌. 


ആന്തര സമാധി പരിശീലിച്ച്‌ ഉള്ളില്‍ ആത്മതത്ത്വം കണ്ടെത്തണം. 
ബാഹ്യസമാധി ശീലിച്ച്‌ പുറമേ പരമാത്മാവിനെ കാണണം. രണ്ടുമൊന്നെ 
ന്നറിഞ്ഞ്‌ അതായിത്തീരണം. സദാ സര്‍വ്വരത ആനന്ദഘനമായി വര്‍ത്തിക്ക 
ണം. ഇത്രയുമായാല്‍ പിന്നൊരിക്കലും വസ്തുവില്‍ നിന്നും വഴുതിപ്പോകാന്‍ 
ഇടവരുകയില്ല. അതിഗംഭീരമായ സത്യാനുഭവത്തിന്റെ ഈ പരമസീമയെ പച്ച 
മലയാള പദങ്ങളുപയോഗിച്ച്‌ ഗുരുദേവന്‍ ഈ അവസാന പദ്യത്തില്‍ എന്തു 
മാത്രം അനുഭൂതിമാധുര്യത്തോടെയാണ്‌ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന്‌ പറഞ്ഞ 
റിയിക്കുക സാധ്യമല്ല. ആ പരമാചാര്യന്‍ ആഗ്രഹിക്കുന്ന നിത്യവാഴ്ചയിലും 
സുഖവാഴ്ചയിലും എല്ലാവരും എത്തിച്ചേരുമാറാകട്ടെ. 

ദൈവദശകത്തെ പത്തു മന്ത്രങ്ങളുള്ള ഒരുപനിഷത്തായികരുതാം. ഈ 
കൃതിക്ക്‌ ഉപനിഷത്തെന്ന്‌ പേരിട്ടാല്‍ ഉപനിഷദ്ിദ്യ ഒരിക്കല്‍ കൂടി ചരിതാര്‍ഥ 
യായിത്തീരുകയേയുള്ളു. ഈ ഉപനിഷത്‌ സത്യം ഉള്‍കൊള്ളാനും ആചാ 
ര്യന്റെ പാദങ്ങളെ വിശ്വാസപൂര്‍വ്വം പിന്‍തുടരാനുമുള്ള കരുത്ത്‌ ഓരോരു 
ത്തരും സമ്പാദിക്കുകയെന്നുള്ളതാണ്‌ ഇന്നത്തെ അടിയന്തിരാവശും. 
ദൈവവും ഗുരുവും അതിന്‌ തുണയരുളട്ടെ. ദൈവോപനിഷത്ത്‌ രചിച്ച നാരാ 
യണജുഷിയുടെ പാദങ്ങളില്‍ ആയിരമായിരം സാഷ്ടാംഗപ്രണാമം. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


2 


സുബ്രഹ്മണ്യ 
സ്തോത്രങ്ങള്‍ 


സുര്രഹ്മണ്ൃകീര്‍ത്തനം 


ഇവ എവിടെവച്ച്‌ എപ്പോള്‍ രചിച്ചു എന്നു വ്യക്തമായി 
അറിയാന്‍ കഴിഞ്ഞിട്ടില്ല. എന്നാല്‍ സുബ്രഹ്മണ്യന്‍ ആദ്യകാലത്ത്‌ ഗുരു 
ദേവന്റെ ഉപാസനാമൂര്‍ത്തിയായിരുന്നു എന്ന്‌ പ്രസിദ്ധമാണ്‌. 
തിരുവനന്തപുരത്തു നിന്നും കോവളത്തേക്ക്‌ പോകുന്ന വഴി അറബി 
ക്കടലിനെ അഭിമുഖീകരിച്ച്‌ നില്‍ക്കുന്ന മനോഹരമായ ഒരു കുന്നിന്‍ 
പുറത്ത്‌ ഗുരുദേവന്‍ ഒരു സുബ്രഹ്മണ്യക്ഷേത്രവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്‌. 
കുന്നുമ്പാറ എന്നാണ്‌ ആ സ്ഥലത്തിന്റെ പേര്‌. 1898 ന്‌ ശേഷമാണ്‌ 
ഈ പ്രതിഷ്ഠ. അതിനെത്തുടര്‍ന്നായിരിക്കാം സുബ്രഹ്മണ്യകീര്‍ത്ത 
നങ്ങള്‍ പലതും രചിക്കപ്പെട്ടത്‌. 


ഏഴു സുബ്രഹ്മണ്യസ്തോത്രങ്ങളാണ്‌ ഈ സമാഹാരത്തിലെ ഉള്ളടക്കം. 
ഗുരുദേവന്‍ ബാലാസുബ്രഹ്മണ്യ മന്ത്രം ഉരുക്കഴിച്ച്‌ ആദ്യകാലത്ത്‌ സുബ്ര 
ഹ്മണ്യനെ ഉപാസിച്ചിരുന്നതായിട്ടാണ്‌ പ്രസിദ്ധി. അക്കാലത്ത്‌ സുബഹ്മണ്യന്റെ 
പ്രതൃക്ഷരുപം ഗുരുദേവനനുഭവപ്പെട്ടിരുന്നു എന്ന്‌ പ്രസ്തുത സ്തോത്രങ്ങള്‍ 
വിളിച്ചറിയിക്കുന്നു. ഒരു സാധകന്‍ ഭാവനയില്‍ ആ അനുഭവം ഉണ്ടാക്കാന്‍ 
കരുത്തുള്ളവയാണ്‌ ഈ സ്തോത്രങ്ങള്‍. ഇവയില്‍ ബാഹുലേയാഷ്ടകം മന്ത്ര 
സദൃശ്യമായ സ്തോത്രമാണ്‌. അതുചൊല്ലി സിദ്ധി വരുത്തുന്ന ഒരാള്‍ക്ക്‌ അന്യ 
രുടെ പലവിധ ദുരിതങ്ങളും അതാലപിച്ച്‌ നിവര്‍ത്തിപ്പിക്കാന്‍ കഴിവുണ്ടായി 
ത്തീരും. സംസ്കൃതത്തിലും, മലയാളത്തിലും ഗുരുദേവനുണ്ടായിരുന്ന അനി 
തരസാധാരണമായ പാണ്ഡിത്യം ഈ സ്തോത്രങ്ങള്‍ സ്പഷ്ടമാക്കുന്നു. 
ഗുഡങ്ങളായ യോഗാനുഭൂതികളുടെ വിവിധ ഘട്ടങ്ങള്‍ ഇവയില്‍ വെളിവാ 
ക്കപ്പെട്ടിരിക്കുന്നു. ഇഷ്ടദേവതോപാസന ആത്മസാക്ഷാത്ക്കാരത്തില്‍ എത്തി 
ച്ചേരേണ്ടതാണെന്നും സ്പഷ്ടമാക്കപ്പെട്ടിരിക്കുന്നു. പാടിരസിക്കാവുന്ന രീതി 
യിലാണ്‌ രചന. ഈ സ്തോത്രങ്ങളിലൂടെ സുബ്രഹ്മണ്യനെ ഉപാസിക്കുന്ന 
ഒരാള്‍ക്ക്‌ ഭൌതികവും ആദ്ധ്യാത്മികവുമായ എല്ലാ മേന്‍മകളും അനായാസം 
കൈവരുന്നതാണ്‌. 


അനത്തിപ്പുന്തിങ്കളുന്തിത്തിരുമുടി തിരുകി - 
ച്ചൂടിയാടും ഫണത്തിന്‍- 

ചന്തം ചിന്തും നിലാവിന്നൊളി വെളിയില്‍ വിയദ്‌- 
ഗംഗപൊങ്ങിക്കവിഞ്ഞും 

ചന്തച്ചെന്തീമിഴിച്ചെങ്കതിര്‍നിരചൊരിയി- 
ച്ചന്ധകാരാനകറ്റി. 


88 


ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സദ്മുര്ണഡ്യാക്യാനം - ഭാഗം 7 





ചിന്താസന്താനമേ, നിന്തിരുവടിയടിയന്‍- 
സങ്കടം പോക്കിടേണം. 


പച്ചക്കള്ളം വിതറ്റിപ്പഴവിന കുടികെ- 
ട്ടിക്കിടക്കുന്നൊരിമ്മെ- 

യ്യെച്ചില്‍ ചോറുണ്ടിരപ്പോടൊരു വടിയുമെടു- 
ത്തോടി മൂടറ്റിടും മുന്‍ 

പച്ചപ്പൊന്‍മൈലിലേറിപ്പരിചിനൊടെഴു- 
ന്നള്ളിപ്പടിക്കല്‍ കിടക്കും 

പിച്ചക്കാരനു വല്ലോമൊരുഗതി തരണേ 
മറ്റെനിക്കാരുമില്ലേ! 


ജ്യോതിശ്ച്രകം കണക്കെന്‍മനമിളകിമറി- 
ഞ്ഞായുരന്തം വരും മുന്‍ 

ബോധക്കേടൊക്കെ നീക്കിത്തരികയമൃതരുള്‍- 
ത്തേന്‍ തുളുമ്പും പദം തേ 

പാതിപ്പെണ്‍മെയ്മകന്‍ നിന്തിരുവടിയുടെ മേ- 
ലേറിയാടുന്നനേരം 

മോദിച്ചേതും മടിക്കാതവനെയിവിടെ നീ- 
കൊണ്ടുവാ തങ്കുമൈലേ! 


എണ്‍ചാണ്‍റോടടടെയുള്ളശ്ശുകടമതു വലി- 
ച്ചോണ്ടുമേലീഴ്ത്തു കീഴും 

സഞ്ചാരം താവിമേവും തുരഗമിണയോടെ 
പൂട്ടിയോടിച്ചിറങ്ങി 

അഞ്ചാറെട്ടും കടന്നായരമനയകമേ- 
റിസ്സുഖിച്ചങ്ങിരുന്നെന്‍ 

നെഞ്ചാറിപ്പാല്‍കുടിപ്പാനൊരുവരമരുളീ- 
ടേണമേ തമ്പുരാനേ! 


അങ്കുങ്കും നാഡിയോടും ദിനമണിമതിയും 
പോയണഞ്ഞീടുമപ്പോള്‍ 

തങ്കക്കോയിക്കലുള്ളില്‍ തരളമണിവിള- 
ക്കും കൊളുത്തിക്കരേറ്റി 

നങ്കും മങ്കും നടിച്ചും നടനമിടുവതി- 
ന്നായെഴുന്നള്ളി വായീ- 

യങ്കംവെട്ടുന്ന വേടപ്പരിഷയെ നിരവേ 
ചുട്ടു നിര്‍ദ്ധൂളിയാക്കാന്‍ 


കാടും മേടും കഥിച്ചോണ്ടൊരു കമനിമണീ- 
കാന്തനായാലുമെന്തേ 


സ്യബ്ചഹ്മണ്യ കീര്‍ത്തനം 89 








പാടും കേടും പറഞ്ഞും പലവഴിയുഴറി- 
പ്പാഞ്ഞലഞ്ഞാലുമെന്തേ 

കാടും വീടും സമം നിന്തിരുവടിയരുള്‍ പൊ- 
ങ്ങീടുവോളം പൊറുപ്പാന്‍ 

നാടുണ്ടോടുണ്ടുചോറുണ്ടരിയ തിരുവെഴു- 
ത്താറുമുണ്ടോതുവാനും. 6 


ഓങ്കാരം കൊണ്ടെഴുപ്പിപ്പെരുവെളി നടുവേ 
പള്ളികൊണ്ടുള്ളിലുണ്ടാം- 
ത്ധങ്കാരംകേട്ടുണര്‍ന്നീടുക ത്ധടിതി മതി- 
ത്താമരതേന്‍ കുടിപ്പാന്‍ 
പങ്കാരും പറ്റുവാനില്ലിരവുപകലിരു- 
ന്നീച്ചയും തേനുറിഞ്ചും 
ത്ധങ്കാരം പോലുമില്ലിങ്ങിതിനെയിനിമയോ- 
ടാസ്വദിച്ചീടുവാന്‍ വാ. 7 


കണ്ണുണ്ടീരാറു കാതും കരവുമതുകണ 
ക്കുണ്ടു കാരുണ്യമോയീ- 
വണ്ണം മറ്റാര്‍ക്കുമില്ലീയടിമയിഹ പെടും 
പാടുകണ്ടീലയോ നീ 
കണ്ണില്‍ക്കണ്ടോര്‍ പഴിക്കുന്നതുമൊരുചെവികൊ- 
ഞ്ടെങ്കിലും കേട്ടതില്ലേ 
ദണ്ണം തീര്‍ത്തെന്നെ രക്ഷിച്ചഭയമരുളുവാന്‍ 
കയ്യുമൊന്നല്ലേ വേണ്ടൂ. 8 


ഓട്ടീലൊട്ടിച്ചു നാളത്തിരുനടുവെളി പാ- 
ര്‍ത്തങ്കുശങ്കെന്നു തട്ടി- 
ക്കൂട്ടിപ്പുട്ടിപ്പിടിച്ചക്കുതിരയെ നടുറോ- 
ട്ടുടെയോടിച്ചു വേഗം 
ചാട്ടിന്‍ കൂട്ടിങ്കലുള്‍ ചഞ്ചലതരമിളകും 
പഞ്ചരാജാക്കള്‍ പോം മുന്‍ 
കൂട്ടക്കൊട്ടോടു കോട്ടയ്ക്കകമതു കരയേ- 
റിസ്സുഖിപ്പാന്‍ വരം താ 9 


മനനപ്പുന്തേനൊഴുക്കേ, മതിയമൃതൊലിയേ 
മന്ദനാമെന്‍മനക്കണ്‍ 

ജ്ഞാനക്കണ്ണാടിയേ, നിന്തിരുവടിയടിയന്‍ 
തീ പൊറുത്തീടവേണം 

കൂനിത്തന്തേനുമായിക്കുറവര്‍ കുടിയതില്‍ 
പെണ്ണെടുത്തുണ്ടതേക്കാള്‍ 


90 ശ്രാനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


മാനക്കേടോ നിനക്കീയഗതിയെയയവനം 
ചെയ്തു നിന്നോടു ചേര്‍ത്താല്‍? 10 


വെയ്ലും ന്ലാവും വിഴുങ്ങിക്കനലൊളിനടുവില്‍ 
കാലുമുന്നിപ്പിടിച്ച- 
മ്മയ്ലിന്‍മേലാടുമുണ്ണീ, മറയരുതുമനോ 
മൌനവീട്ടിന്‍ വിളക്കേ 
റെയ്ലിന്‍ വേഗം ജയിക്കും ജരനരമുതലാം 
മുഡ്രരും ഞാനുമായി- 
ജ്ജയ്ലില്‍ പാര്‍പ്പാന്‍ഞെരുക്കം ജവമയി! പരമന്‍ 
ചിത്സുഖം നല്‍കിടേണം 11 


സ്പഷ്ടം ന്ലാവങ്ങ്‌ നീങ്ങി ദിനകരനുദയം 
ചെയ്തു ചന്ദ്രന്‍ മറഞ്ഞു 
തട്ടിത്തട്ടിപ്പെരുക്കിപ്പെരുവെളിയതിലാ- 
ക്കീടുവാന്‍ പിന്നെയാട്ടെ 
കഷ്ടം ദീനം പിടിച്ചോ മദിരയതു കുടി- 
ച്ചോ കിടക്കുന്ന ലോകര്‍- 
ക്കുത്തിഷ്ഠോത്തിഷ്ഠ ശീര്ഘം നദിയില്‍ മുഴുകുവാന്‍ 
കാലമായ്‌ വന്നിതിപ്പോള്‍ 12 


ഉള്‍ത്തീമാറ്റാനുപായത്തുനിവിനിയമന 
ക്കണ്‍മണേ, നീ തരാഞ്ഞാ- 
ലുള്‍ത്തീധ്രം പൊങ്ങി വിങ്ങുംദഹനശിഖയില്‍ ഞാന്‍ 
വെന്തുപോട്ടെന്നുറച്ചോ? 
പിച്ചും ശ്രാന്തും പിടിച്ചപ്പിണിയറുതിവരാ- 
നായ്‌ വിതറ്റുന്നൊരിപ്പേ- 
പ്പട്ടിക്കുണ്ടോ സുബോധം പിഴകളഖിലവും 
നീ പൊറുത്തോളുമല്ലോ! 13 


എച്ചില്‍ ചോറുണ്ട പുള്ളിക്കിനിയൊരു മകനാം 
നീയിരപ്പാളി ഞാനോ 

പിച്ചക്കാരന്‍ പിഴയ്ക്കും പിഴകളഖിലവും 
നീ പൊറുക്കെന്ന്‌ ഞായം 

അച്ഛന്‍ പൈതങ്ങള്‍തന്‍ കാലടിയിണയടിപെ- 
ട്ടാലുമൊക്കെപ്പൊറുത്ത- 

ക്കൊച്ചുങ്ങള്‍ക്കുള്ളഭീഷ്ടം കനിവൊടു നിറവേ- 
റ്റിക്കൊടുക്കുന്നുവല്ലോ. 14 


ഉണ്‍മാനില്ലാഞ്ഞിരപ്പോട്ടിയുമൊരു വടിയും 
കൊണ്ടു നീളെ നടക്കും 


സ്യബ്ചഹ്മണ്യ കീര്‍ത്തനം 91 


പെണ്‍മെയ്പങ്കന്‍ കുടത്തിന്‍ കവിളു കവിയുമാ- 
റുള്ള കള്ളും ചുമന്നും 

നിര്‍മ്മാണം പോല്‍ ചിലപ്പോളരയിലൊരു കരി- 
ത്തോലുടുത്തും നടക്കും 

വന്‍മായം നിന്‍തകപ്പന്‍ വികൃതികള്‍ പറവാ- 
നാദിശേഷന്നുമാമോ? 15 


വ്യാഖ്യാനം 


ശ്രീനാരായണ ഗുരുദേവന്‍ രചിച്ച പതിനഞ്ചു ഭാഷാ പദ്യങ്ങളടങ്ങുന്ന 
സുബ്രഹ്മണ്യസ്തുതിയാണ്‌ ഈ കൃതി. സുബ്രഹ്മണ്യ രൂപഭാവനയോടൊപ്പം 
നിഗുഡങ്ങളായ ജ്ഞാനരഹസ്യങ്ങളും യോഗരഹസ്യങ്ങളും ഈ കൃതിയില്‍ 
അടങ്ങിയിരിക്കുന്നു. സത്യാനുഭവത്തിന്‍െറ മധുരിമ ഇതില്‍ ഇടതിങ്ങി 
നില്‍ക്കുന്നു. 


1. അന്തിപ്പുന്തിങ്കളുന്തിത്തിരുമുടി തിരുകി 
ച്ചൂടിയാടും ഫണത്തിന്‍- 
ചന്തം ചിന്തും നിലാവിന്നൊളി വെളിയില്‍ വിയദ്‌- 
ഗംഗപൊങ്ങിക്കവിഞ്ഞും 
ചന്തച്ചെന്തീമിഴിച്ചെങ്കതിര്‍നിരചൊരിയി- 
ച്ചന്ധകാരാനകററി 
ചിന്താസന്താനമേ, നിന്തിരുവടിയടിയന്‍- 
സങ്കടം പോക്കിടേണം. 
അന്തിപ്പുന്തിങ്കളുന്തി - സന്ധ്യാസമയത്തെ ചന്ദ്രക്കല പുറത്തുകാട്ടിയും, 
തിരുമുടി തിരുകിച്ചുടിയാടും ഫണത്തിന്‍ ചന്തം - ദിവ്യമായ മുടിക്കെട്ടില്‍ 
ചാര്‍ത്തി ആടുന്ന പാമ്പിന്‍െറ പത്തിയുടെ ശോഭ പൂണ്ടും, ചിന്തും നിലാവി 
ന്നൊളി - ചന്ദ്രക്കലയില്‍ നിന്നുള്ള നിലാവൊളി പരന്നും, വെളിയില്‍ വിയ 
ദ്ഗംഗ പൊങ്ങിക്കവിഞ്ഞും - ജടയ്ക്കുള്ളില്‍ ധരിച്ചിരിക്കുന്ന ആകാശഗംഗ 
യുടെ തിരത്തള്ളല്‍ പുറത്തേക്ക്‌ വ്യാപിച്ചും, ചന്തച്ചെന്തീമിഴിച്ചെങ്കതിര്‍ നിര 
- മനോഹരമായ തീക്കണ്ണില്‍ നിന്നും പുറപ്പെടുന്ന പ്രഭാകിരണങ്ങള്‍, ചൊരി 
യിച്ചന്ധകാരാനകററി - വര്‍ഷിച്ചു അജ്ഞാനമാകുന്ന ഇരുട്ടിന്‍െറ രൂപങ്ങളാ 
യ ശ്രമങ്ങളെ ഇല്ലാതാക്കിയും, ചിന്താ സന്താനമേ - ഭക്തന്മാരുടെ ഏതു ചി 
ന്തയും സഫലമാക്കുന്ന കല്‍പ്പവ്യക്ഷമായ അല്ലയോ ഭഗവന്‍, നിന്തിരുവടി - 
അവിടുന്ന്‌, അടിയന്‍ സങ്കടം പോക്കിടേണം - ഈ ഭക്തന്‍െറ സംസാര ദുഃഖ 
മെല്ലാം അകററിത്തന്നാലും, 
സന്ധ്യാസമയത്തെ ചന്ദ്രക്കല പുറത്തുകാട്ടിയും ദിവ്യമായ മുടിക്കെട്ടില്‍ 
ചാര്‍ത്തിയാടുന്ന പാമ്പിന്‍െറ പത്തിയുടെ ശോഭ പൂണ്ടും ച്ര്രക്കലയില്‍ 
നിന്നുള്ള നിലാവൊളി പരന്നും ജടയ്ക്കുള്ളില്‍ ധരിച്ചിരിക്കുന്ന ആകാശ 
ഗംഗയുടെ തിരത്തള്ളല്‍ പുറത്തേക്ക്‌ വ്യാപിച്ചും മനോഹരമായ തീക്കണ്ണില്‍ 
നിന്നും പുറപ്പെടുന്ന പ്രഭാകിരണങ്ങള്‍ വര്‍ഷിച്ച്‌ അജ്ഞാനമാകുന്ന 


92 ശ്രീനാരായണ ശുരുദേവക്യതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





ഇരുട്ടിന്‍റെ രൂപങ്ങളായ ഭ്രമങ്ങളെ ഇല്ലാതാക്കിയും ഭക്തന്മാരുടെ ഏതു 
ചിന്തയും സഫലമാക്കുന്ന അല്ലയോ ഭഗവന്‍, അവിടുന്ന്‌ ഈ ഭക്തന്‍െറ 
സംസാരദുഃഖമെല്ലാം അകററിത്തന്നാലും. 


2. പച്ചക്കള്ളം വിതററിപ്പഴവിന കുടികെ- 
ട്ടിക്കിടക്കുന്നൊരിമ്മെ- 
യ്യെച്ചില്‍ ചോറുണ്ടിരപ്പോടൊരു വടിയുമെടു- 
ത്തോടിമൂടററിടും മുന്‍ 
പച്ചപ്പൊന്‍മൈലിലേറിപ്പരിചിനൊടെഴുന- 
ള്ളിപ്പടിക്കല്‍ കിടക്കും 
പിച്ചക്കാരനു വല്ലോമൊരുഗതി തരണേ 
മറെറനിക്കാരുമില്ലേ! 
പച്ചക്കള്ളം വിതററി-പ്രപഞ്ചരുപേണ അസത്യദര്‍ശനങ്ങളെയുണ്ടാ 
ക്കുന്ന, പഴവിന - ജന്‍മാന്തരങ്ങളിലെ ലോകവാസന, കുടികെട്ടിക്കിടക്കുന്ന 
- പടലം പടലമായി അടിഞ്ഞുകുടികിടക്കുന്ന, ഇമ്മെയ്‌ - ഈ ശരീരം, എച്ചില്‍ 
ചോറുണ്ട്‌ - മററുള്ളവര്‍ തിന്ന്‌ എച്ചിലായിക്കിടക്കുന്ന വിഷയങ്ങള്‍ ഭുജിച്ച്‌, 
ഇരപ്പോടൊരു വടിയുമെടുത്ത്‌ - മനസ്സാകുന്ന ഇരപ്പോടും ദേഹത്തെ താങ്ങി 
നടത്തുന്ന നട്ടെല്ലാകുന്ന ബ്രഹ്മദണ്ഡവും എടുത്ത്‌, ഓടി മൂടററീടും മുന്‍ - 
ഉഴന്ന്‌ നടന്ന്‌ വീണുപോകുന്നതിന്‌ മുമ്പ്‌, പച്ചപൊന്‍മൈലിലേറി - 
പച്ചനിറമുള്ള മനോഹരമായ മയില്‍ വാഹനത്തിലേറി, പരിചനൊടെഴുന്നള്ളി- 
വേഗം അടുത്തുവന്ന്‌, പടിക്കല്‍ കിടക്കും - അഭയം തേടി കാത്തു കിടക്കുന്ന, 
പിച്ചക്കാരന്‌ അഗതിയായ ഈ ഭക്തന്‌, വല്ലോമൊരു ഗതി- ഏതാണ്ടെ 
ങ്കിലുമൊരു സത്യാനുഭൂതി, തരേണ- തന്നനുഗ്രഹിക്കണേ., മറെറനിക്കാരു 
മില്ലേ - ഭഗവന്‍, അങ്ങല്ലാതെ വേറെ ആരും എനിക്ക്‌ ശരണമില്ല. 
പ്രപഞ്ചരുപേണ അസതൃദര്‍ശനങ്ങളെ ഉണ്ടാക്കുന്ന ജന്മജന്മാന്തര 
ങ്ങളിലെ ലോകവാസന പടലം പടലമായി അടിഞ്ഞുകുടിക്കിടക്കുന്ന ഈ 
ശരീരം മററുള്ളവര്‍ തിന്ന്‌ എച്ചിലായിക്കിടക്കുന്ന വിഷയങ്ങള്‍ ഭുജിച്ച്‌ 
മനസ്സാകുന്ന ഇരപ്പോടും ദേഹത്തെ താങ്ങി നടത്തുന്ന നട്ടെല്ലാകുന്ന 
്രഹ്മദണ്ഡവും എടുത്ത്‌ ഉഴന്നുനടന്ന്‌ വീണുപോകുന്നതിന്‌ മുമ്പ്‌ 
പച്ചനിറമുള്ള മനോഹരമായ മയില്‍ വാഹനത്തിലേറി വേഗം അടുത്തുവന്ന്‌ 
അഭയംതേടി കാത്തുകിടക്കുന്ന അഗതിയായ ഈ ഭക്തന്‍ ഏതാണ്ടെങ്കിലു 
മൊരു സത്യാനുഭൂതി തന്നനുഗ്രഹിക്കണേ. ഭഗവന്‍, അങ്ങല്ലാതെ വെറെ 
ആരും എനിക്ക്‌ ശരണമില്ല. 


3. ജ്യോതിശ്ചര്രംകണക്കെന്‍മനമിളകിമറി- 
ഞ്ഞായുരന്തം വരുംമുന്‍ 
ബോധക്കേടൊക്കെ നീക്കിത്തരികയമൃതരുള്‍- 
ത്തേന്‍ തുളുമ്പും പദം തേ 
പാതിപ്പെണ്‍മെയ്മകന്‍ നിന്തിരുവടിയുടെ മേ- 
ലേറിയാടുന്നനേരം 


സ്യബ്ചഹ്മണ്യ കീര്‍ത്തനം 93 





മോദിച്ചേതും മടിക്കാതവനെയിവിടെ നീ 
കൊണ്ടുവാ തങ്കമൈലേ! 


ജ്യോതിശ്ചക്രം കണക്ക്‌ - തേജോഗോളങ്ങള്‍ പോലെ, എന്‍മനമിളകി 
മറിഞ്ഞായുരന്തം - എന്‍െറ മനസ്സ്‌ വിഷയമോഹത്തില്‍ പെട്ടിളകി മറിഞ്ഞ്‌ 
ജീവിതത്തിന്‍െറ അവസാനം, വരും മുന്‍ - വന്നെത്തുന്നതിനുമുമ്പ്‌, ബോധ 
ക്കേടൊക്ക നീക്കി - സ്വരൂപമായബോധത്തിന്‌ വന്നുപോയിട്ടുള്ള കളങ്കങ്ങ 
ളൊക്ക മാററി, തേ - അങ്ങയുടെ, അമൃതരുള്‍ തേന്‍തുളുമ്പും - അമൃതമയ 
മായ കാരുണ്യമധു ഈറിത്തുളുമ്പുന്ന, പദം തരിക - കാലടിതന്നനുഗ്രഹി 
ക്കുക, തങ്കമയിലേ - സുബ്രഹ്മണ്യന്‍െറ വാഹനമായ ഓമനമയിലേ, നിന്തിരു 
വടിയുടെ - ദിവ്യനായ അവിടുത്തെ, മേലേറിയാടുന്നനേരം - മുതുകിലേറി 
തുള്ളിക്കളിക്കുമ്പോള്‍, മോദിച്ച്‌ - സന്തോഷിച്ച്‌, ഏതും മടിക്കാതെ - അല്‍പ 
വും അമാന്തിക്കാതെ അവനെ - ആ സുബ്രഹ്മണ്യ ഭഗവാനെ, നീ ഇവിടെ - 
അവിടുന്ന്‌ എന്‍െറ സമീപം, കൊണ്ടുവാ - കൊണ്ടെത്തിക്കുക. 
തേജോഗോളങ്ങള്‍ പോലെ എന്‍െറ മനസ്സ്‌ വിഷയമോഹത്തില്‍പ്പെട്ടി 
ളകി മറിഞ്ഞ്‌ ജീവിതത്തിന്‍െറ അവസാനം വന്നെത്തുന്നതിന്‌ മുമ്പ്‌ സ്വരൂപ 
മായ ബോധത്തിന്‌ വന്നുപോയിട്ടുള്ള .കളങ്കങ്ങളൊക്കെമാററി അങ്ങയുടെ 
അമൃതമയമായ കാരുണ്യമധു ഈറിത്തുളുമ്പുന്ന കാലടിതന്നനുഗ്രഹിക്കുക. 
സുബ്രഹ്മണ്യന്‍െറ വാഹനമായ ഓമനമയിലേ, ദിവ്യനായ അവിടുത്തെ 
മുതുകിലേറി തുള്ളിക്കളിക്കുമ്പോള്‍ സന്തോഷിച്ച്‌ അല്‍പവും 
അമാന്തിക്കാതെ ആ സുബ്രഹ്മണ്യ ഭഗവാനെ അവിടുന്ന്‌ എന്‍െറ സമീപം 
കൊണ്ടെത്തിക്കുക. 


4. എണ്‍ചാണ്‍റോട്ടുടെയുള്ളശ്ശുകടമതു വലി- 

ച്ചാണ്ടുമേലീഴ്ത്തുകീഴും 

സഞ്ചാരം താവിമേവും തുരഗമിണയൊടെ 
പൂട്ടിയോടിച്ചിറങ്ങി 

അഞ്ചാറെട്ടും കടന്നായരമനയകമേ- 
റിസ്സുഖിച്ചങ്ങിരുന്നെന്‍- 

നെഞ്ചാറിപ്പാല്‍ കുടിപ്പാനൊരുവരമുരുളീ- 
ടേണമേ തമ്പുരാനേ! 


എണ്‍ചാണ്‍നറോട്ടുടെ - എട്ടുചാണ്‍ അളവുള്ള ശരീരാന്തര്‍ ഭാഗത്തിലൂടെ, 
ഉള്ള - ഓടുന്ന, ശകടമതു - ജീവനാകുന്ന വണ്ടിയെ, വലിച്ചോണ്ട്‌ - ഓടിച്ചു 
കൊണ്ട്‌, മേലീഴ്ത്തുകീഴും - മേലും കീഴുമായി നയിച്ച്‌, സഞ്ചാരം താവി 
മേവും - സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, തുരഗം ഇണയോടെ - പ്രാണാപാന 
ന്മാരാകുന്ന രണ്ട്‌ കുതിരകളെയും, പൂട്ടിയോടിച്ചിറങ്ങി - കെട്ടിച്ചെന്ന്‌, അഞ്ചാ 
റെട്ടും കടന്ന്‌ - ശബ്ദസ്പര്‍ശ രുപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളഞ്ചും, 
ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ഉള്‍പ്പെടെ ഇന്ദ്രിയങ്ങളാറും, ഷഡാധാരങ്ങളും 
ബ്രഹ്മരന്1ധവും സഹ്രസാരവുമുള്‍പ്പെടെ സ്ഥാനങ്ങളെട്ടും കടന്ന്‌, അരമനയ 
കമേറി - സച്ചിദാനന്ദസ്വരുപമായ ബ്രഹ്മത്തിലെത്തി, സുഖിച്ചങ്ങിരുന്നു - 
അവിടെ ആനന്ദസ്വരുപമായിരുന്ന്‌, എന്‍നെഞ്ചാറി - പൂര്‍ണ്ണമായും എന്‍െറ 


94 ശീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 





മനസ്സുപശമിച്ച്‌, പാല്‍ കുടിപ്പാന്‍ - മോക്ഷരസമനുഭവിക്കാന്‍, തമ്പുരാനെ - 

അല്ലയോ സുബ്രഹ്മണ്യ ഭഗവന്‍, വരമരുളീടണമേ - വരം തന്നനുഗ്രഹിക്ക 

ണേ. 

എട്ടു ചാണ്‍ അളവുള്ള ശരീരാന്തര്‍ ഭാഗത്തിലൂടെ ഓടുന്ന ജീവനാകു 

ന്ന വണ്ടിയെ ഓടിച്ചുകൊണ്ട്‌ മേലും കീഴുമായി നയിച്ച്‌ സഞ്ചരിച്ചു കൊണ്ടി 
രിക്കുന്ന പ്രണാപാനന്‍മാരാകുന്ന രണ്ടു കുതിരകളെയും കെട്ടിച്ചെന്ന്‌ ശബ്ദ 
സ്പര്‍ശ രൂപരസഗന്ധങ്ങളെന്ന വിഷയങ്ങളഞ്ചും ജ്ഞാനേന്ദ്രിയങ്ങളും മന 
സുമുള്‍പ്പെടെ ഇന്ദ്രിയങ്ങളാറും ഷഡാധാരങ്ങളും പ്രഹ്മര്രന്ധവും സഹ്രസാ 
രവുമുള്‍പ്പെടെ സ്ഥാനങ്ങളെട്ടും കടന്ന്‌ സച്ചിദാനന്ദസ്വരുപമായ ്രഹ്മത്തി 
ലെത്തി അവിടെ ആനന്ദസ്വരുപമായിരുന്നു പൂര്‍ണ്ണമായും എന്‍െറ മനസ്സുപ 
ശമിച്ച്‌ മോക്ഷരസം അനുഭവിക്കാന്‍ അല്ലയോ സുബ്രഹ്മണ്യ ഭഗവന്‍, വരം 
തന്നനുഗ്രഹിക്കണേ. 


5. അങ്കുങ്കും നാഡിയോടും ദിനമണി മതിയും 
പോയണഞ്ഞീടുമപ്പോള്‍ 
തങ്കക്കോയിക്കലുള്ളില്‍ തരളമണിവിള- 
ക്കും കൊളുത്തിക്കരേററി 
നങ്കും മങ്കും നടിച്ചു നടനമിടുവതി- 
ന്നായെഴുന്നുള്ളിവായീ- 
യങ്കം വെട്ടുന്ന വേടപ്പരിഷയെ നിരവേ 
ചുട്ടു നിര്‍ധൂളിയാക്കാന്‍. 
അങ്കുങ്കും - ദേഹത്തില്‍ അഭിമാനം കൊള്ളുന്ന, നാഡിയോടും - കൊച്ച 
ഹന്തയോടൊപ്പം, ദിനമണിമതിയും - ബുദ്ധിയാകുന്ന സൂര്യനും മനസാകുന്ന 
ചന്ദ്രനും, പോയണഞ്ഞീടുമപ്പോള്‍ - താമസിയാതെ ക്ഷീണിച്ച്‌ അസ്തമിക്കും, 
തങ്കക്കോയിക്കലുള്ളില്‍ - അതിനു മുമ്പ്‌ ഹൃദയമാകുന്ന തങ്കക്കൊട്ടാരത്തില്‍, 
ഉള്ളില്‍ - അകത്ത്‌, തരളമണിവിളക്കും കൊളുത്തിക്കരേററി - ജ്വലിക്കുന്ന 
ഭക്തിയാകുന്ന രത്നദീപം കത്തിച്ച്‌ ഭഗവാനെ പ്രതിഷ്ഠിച്ച്‌, നങ്കും മങ്കും നടിച്ചും 
- അഴകും ദൈന്യവും അഭിനയിച്ച്‌, നടനമിടുവതിന്നായ്‌ - ഭഗവാന്‍െറ മുമ്പില്‍ 
നൃത്തം വയ്ക്കുന്നതിനായി, എഴുന്നള്ളി വാ - എന്‍െറ അടുക്കലേക്ക്‌ കടന്നു 
വരിക, ഈയങ്കം വെട്ടുന്ന വേടപ്പരിഷയെ - സദാ എന്നോട്‌ പടവെട്ടുന്ന ഈ 
കാമക്രോധാദി ആ സുരവികാരങ്ങളെ, നിരവേ - മുഴുവനേ, ചുട്ടുനിര്‍ധുളി 
യാക്കാന്‍ - എരിച്ച്‌ ചാമ്പലാക്കാന്‍ (എന്‍െറ അടുക്കലേക്ക്‌ കടന്നുവരിക) 
ദേഹത്തില്‍ അഭിമാനം കൊള്ളുന്ന കൊച്ചഹന്തയോടൊപ്പം ബുദ്ധിയാ 
കുന്ന സൂര്യനും മനസ്സാകുന്ന ചന്ദ്രനും താമസിയാതെ ക്ഷീണിച്ച്‌ അസ്ത 
മിക്കും. അതിന്‌ മുമ്പ്‌ ഹൃദയമാകുന്ന തങ്കക്കൊട്ടാരത്തില്‍ അകത്തുജ്വലി 
ക്കുന്ന ഭക്തിയാകുന്ന രത്നദീപം കത്തിച്ച്‌ ഭഗവാനെ പ്രതിഷ്ഠിച്ച്‌ അഴകും 
ദൈന്യവും അഭിനയിച്ച്‌ ഭഗവാന്‍െറ മുമ്പില്‍ നൃത്തംവയ്ക്കുന്നതിനായി 
എന്‍െറ അടുക്കലേക്ക്‌ കടന്നുവരിക. സദാ എന്നോടു പടവെട്ടുന്ന ഈ കാമ 
ക്രോധാദി ആസുരവികാരങ്ങളെ മുഴുവനേ എരിച്ചു ചാമ്പലാക്കാന്‍ എന്‍െറ 
അടുക്കലേക്ക്‌ കടന്ന്‌ വരിക. 


സ്പു(ങ്ഛമഞ്ച്യക?രീത്തനം 





6. 


95 


കാടും മേടും കഥിച്ചോണ്ടൊരു കമനിമണീ-- 
കാന്താനായാലുമെന്തേ 
പാടും കേടും പറഞ്ഞും പലവഴിയുഴറി- 
പ്പാഞ്ഞലഞ്ഞാലുമെന്തേ 
കാടും വീടും സമം നിന്തിരുവടിയരുള്‍പൊ- 
ങ്ങീടുവേളം പൊറുപ്പാന്‍ 
നാടുണ്ടോടുണ്ടു ചോറുണ്ടരിയ തിരുവെഴു- 
ത്താറുമുണ്ടോതുവാനും 
കാടും മേടും കഥിച്ചോണ്ട്‌ - സദാ പല കൊള്ളരുതായ്മകളും പറ 
ഞ്ഞുരസിച്ചുകൊണ്ട്‌, ഒരു കമനിമണീകാന്തനായാലും - ഒരു സുന്ദരിയുടെ 
ഭര്‍ത്തൃസ്ഥാനത്തു കഴിച്ചുകൂട്ടിയാലും, എന്തേ - എന്താണ്‌ ദോഷം? പാടും 
കേടും പറഞ്ഞു - കാണുന്നവരോടൊക്കെ പാടും ദുരിതവും പറഞ്ഞ്‌, പലവ 
ഴിയുഴറിപ്പാഞ്ഞലഞ്ഞാലും - പലയിടങ്ങളിലും പരിഭ്രമിച്ച്‌ അലഞ്ഞുതിരിഞ്ഞാ 
ലും, എന്തേ - എന്താണ്‌ ദോഷം? നിന്തിരുവടിയരുള്‍ - ഭഗവാന്‍െറ കാരു 
ണ്യം, പൊങ്ങീടുവോളം - അധികമധികമായി അനുഭവപ്പെടുന്നിടത്തോളം, 
കാടും വീടും സമം - കാട്ടില്‍ സന്ന്യാസിയായി കഴിയുന്നതും വീട്ടില്‍ ഗൃഹ 
സ്ഥാശ്രമിയായി കഴിയുന്നതും തുല്യം. പൊറുപ്പാന്‍ നാടുണ്ട്‌ - താമസിക്കാന്‍ 
ഭൂമിയുണ്ട്‌, ഓടുണ്ട്‌ - ഇരക്കാന്‍ ഓടുണ്ട്‌ ചോറുണ്ട്‌ - ഭക്ഷിപ്പാന്‍ ഭിക്ഷാന്ന 
മുണ്ട്‌, അരിയതിരുവെഴുത്ത്‌ - ദിവ്യമായ ഭഗവന്നാമം, ആറുമുണ്ട്‌ - ഷണ്‍മു 
ഖായ നമഃഎന്നക്ഷരം ചേര്‍ന്നമന്ത്രം, ഓതുവാനും - സദാ ഭജിക്കാനും ഉണ്ട്‌. 


സദാ പല കൊള്ളരുതായ്മകളും പറഞ്ഞു രസിച്ചുകൊണ്ട്‌ ഒരു സുന്ദ 


രിയുടെ ഭര്‍ത്തൃസ്ഥാനത്ത്‌ കഴിഞ്ഞുകൂടിയാലും എന്താണ്‌ ദോഷം? കാണു 
ന്നവരൊടൊക്കെ പാടും ദുരിതവും പറഞ്ഞ്‌ പലയിടങ്ങളിലും പരിഭ്രമിച്ച്‌ അ 
ലഞ്ഞു തിരഞ്ഞാലും എന്താണു ദോഷം? ഭഗവാന്‍െറ കാരുണ്യം അധികമ 
ധികമായി അനുഭവപ്പെടുന്നിടത്തോളം കാട്ടില്‍ സന്ന്യാസിയായി കഴിയുന്നതും 
വീട്ടില്‍ ഗൃഹസ്ഥാശ്രമിയായി കഴിയുന്നതും തുല്യം. താമസിക്കാന്‍ ഭൂമിയു 
ണ്ട്‌. ഇരക്കാന്‍ ഓടുണ്ട്‌. ഭക്ഷിക്കാന്‍ ഭിക്ഷാന്നമുണ്ട്‌. ദിവ്യമായ ഭഗവന്നാമം “ 

ഷണ്‍മുഖായ നമഃ” എന്നാറക്ഷരം ചേര്‍ന്ന മന്ത്രം സദാ ജപിക്കാനും ഉണ്ട്‌. 


7. 


ഓ ങ്കാരം കൊണ്ടെഴുപ്പിപ്പെരുവെളി നടുവേ 
പള്ളികൊണ്ടുള്ളിലുണ്ടാം 
ത്ധങ്കാരം കേട്ടുണര്‍ന്നീടുക ത്ധടിതി മതി- 
ത്താമരത്തേന്‍ കുടിപ്പാന്‍ 
പങ്കാരും പററുവാനില്ലിരവുപകലിരു- 
ന്നീച്ചയും തേനുറിഞ്ചും- 
ത്ധങ്കാരം പോലുമില്ലിങ്ങിതിനെയിനിമയോ- 
ടാസ്വദിച്ചീടുവാന്‍ വാ 
ഓങ്കാരം കൊണ്ട്‌ - പ്രണവോപാസനകൊണ്ട്‌, എഴുപ്പി-ഉണര്‍ത്തി, പെരു 
വെളിനടുവേ - ശുദ്ധമായ ഹൃദയാകാശമദ്ധ്യത്തില്‍, പള്ളികൊണ്ട്‌ - ആത്മ 
പ്രകാശം പരന്ന്‌, ഉള്ളിലുണ്ടാം - ഉള്ളില്‍ ധ്വനിച്ചുകേള്‍ക്കാനിടവരുന്ന, ത്ധങ്കാരം 


96 





ശ്രീനാരായണ ഗുരുദേവക്യതികശീ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം / 


- അനാഹതനാദം, കേട്ടുണര്‍ന്നീടുക - കേട്ടു സത്യാനുഭവമുള്ളവനായിത്തീ 
രുക, ത്ധടിതി - സത്യാനുഭവരുപമായി പെട്ടെന്നുണ്ടാകുന്ന, മതിത്താമരത്തേന്‍ 
- ചിത്തമാകുന്ന താമരയിലെ ആത്മാനന്ദ മധു, കുടിപ്പാന്‍ ഉണര്‍ന്നീടുക - 
നുകരാന്‍ ഉണരുക, ഇരവുപകല്‍ ഇരുന്ന്‌ - രാവും പകലും ഒരുപോലെ ഈ 
തേന്‍ നുകരുമ്പോള്‍, പങ്കാരും പററുവാനില്ല - ആരെങ്കിലും ഇതിന്‍െറ പങ്കു 
പററാന്‍ വരുമെന്ന്‌ ഭയപ്പെടാനുമില്ല, ഈച്ചയും തേനുറിഞ്ചും ത്ധംകാരം പോ 
ലുമില്ല. - ഈച്ച തേനുറിഞ്ചിക്കുടിക്കുമ്പോഴുണ്ടാകുന്ന മൂളല്‍ പോലും ഇവി 
ടെയില്ല, ഇതിനെയിനിമയോടാസ്വദിച്ചീടുവാന്‍ വാ - ഈ മധുപാനം തൃപ്തി 
യാവോളം ആസ്വദിക്കാന്‍ അല്ലയോ ഭഗവാന്‍, എന്‍െറ സമീപത്തേക്ക്‌ വേഗം 
വരിക. 


പ്രണവോപാസന കൊണ്ടുണര്‍ത്തി ശുദ്ധമായ ഹൃദയാകാശമധ്യത്തില്‍ 


ആത്മപ്രകാശം പരന്ന്‌ ഉള്ളില്‍ ധ്വനിച്ച്‌ കേള്‍ക്കാനിടവരുന്ന അനാഹതനാദം 
കേട്ട്‌ സത്യാനുഭവമുള്ളവനായിത്തീരുക. സത്യാനുഭവരുപമായി പെട്ടെന്നു 
ണ്ടാകുന്ന ചിത്തമാകുന്ന താമരയിലെ ആത്മാനന്ദ മധു നുകരാന്‍ ഉണരുക. 
രാവും പകലും ഒരുപോലെ ഈ തേന്‍ നുകരുമ്പോള്‍ ആരെങ്കിലും ഇതിന്‍െറ 
പങ്കു പററാന്‍ വരുമെന്ന്‌ ഭയപ്പെടാനുമില്ല. ഈച്ച തേനുറുഞ്ചിക്കുടിക്കുമ്പോ 
ഴുണ്ടാകുന്ന മൂളല്‍ പോലും ഇവിടെയില്ല. ഈ മധുപാനം തൃപ്തിയാവോളം 
ആസ്വദിക്കാന്‍ അല്ലയോ ഭഗവന്‍ എന്‍െറ സമീപത്ത്ക്ക്‌ വേഗം വരിക. 


8. 


കണ്ണുണ്ടീരാറു കാതും കരവുമതുകണ 
ക്കുണ്ടു കാരുണ്യമോയി- 
വണ്ണം മററാര്‍ക്കുമില്ലീയടിമയിഹപെടും 
പാടുകണ്ടീലയോ നീ 
കണ്ണില്‍ക്കണ്ടോര്‍ പഴിക്കുന്നതുമൊരുചെവികൊ- 
ണ്ടെങ്കിലും കേട്ടതില്ലേ 
ദണ്ണം തീര്‍ത്തെന്നെരക്ഷിച്ചഭയമരുളുവാന്‍ 
കയ്യുമൊന്നല്ലേ വേണ്ടൂ. 
കണ്ണുണ്ടീരാറു - കണ്ണുകള്‍ പന്ത്രണ്ടുണ്ട്‌, കാതും കരവുമതുകണക്കുണ്ട്‌ 
- ചെവികളും കൈകളും അതുപോലെ പന്ത്രണ്ടു വീതമുണ്ട്‌, കാരുണ്യ 
മോയീവണ്ണം - കാരുണ്യമാണെങ്കില്‍ ഇതുപോലെ, മററാര്‍ക്കുമില്ല - മറെറാരു 
ദേവനും കാണ്‍മാനില്ല, ഈ അടിമ - എന്നിട്ടും ഈ ഭക്തദാസന്‍, ഇഹപെടും 
പാട്‌ - ഈ ലോകത്ത്‌ കിടന്നനുഭവിക്കുന്ന കഷ്ടത, കണ്ടീലയോ നീ - അങ്ങു 
കണ്ടില്ലേ? കണ്ണില്‍ കണ്ടോര്‍-ഇതുകാണുന്നവരൊക്കെ, പഴിക്കുന്നതും - പല 
വിധത്തില്‍ എന്നെ കുററം പറയുന്നതും, ഒരു ചെവികൊണ്ടെങ്കിലും കേട്ടതില്ലേ 
- പന്ത്രണ്ട്‌ ചെവികളില്‍ ഒന്നുകൊണ്ടെങ്കിലും അങ്ങു കേട്ടില്ലേ? ദണ്ണം തീര്‍ത്ത്‌ 
- വിഷമം ശമിപ്പിച്ച്‌, എന്നെ രക്ഷിച്ചഭയമരുളുവാന്‍ - കരകയററാന്‍, 
കയ്യുമൊന്നല്ലേ വേണ്ടു - പന്ത്രണ്ട്‌ കൈകളില്‍ ഒന്നല്ലേ ആവശ്യമുള്ളു? 


കണ്ണുകള്‍ പന്ത്രണ്ടുണ്ട്‌, ചെവികളും കൈകളും അതുപോലെ പന്ത്രണ്ട്‌ 


വീതമുണ്ട്‌. കാരുണ്യമാണെങ്കില്‍ ഇതുപോലെ മറെറാരു ദേവനും 
കാണ്‍മാനില്ല. എന്നിട്ടും ഈ ഭക്തദാസന്‍ ഈ ലോകത്തു കിടന്നനുഭവിക്കുന്ന 


സുബ്രഹ്മണ്യ കീര്‍ത്തനം 97 





കഷ്ടത അങ്ങു കണ്ടില്ലേ? ഇതു കാണുന്നവരൊക്കെ പലവിധത്തില്‍ എന്നെ 
കുററം പറയുന്നതും പന്ത്രണ്ടു ചെവികളില്‍ ഒന്നുകൊണ്ടെങ്കിലും അങ്ങു 
കേട്ടില്ലേ? വിഷമം ശമിപ്പിച്ച്‌ എന്നെ കരകയററാന്‍ പന്ത്രണ്ടു കൈകളില്‍ 
ഒന്നല്ലേ ആവശ്യമുള്ളൂ. 


9. ഓട്ടീലൊട്ടിച്ചു നാളത്തിരുനടുവെളി പാ- 
ര്‍ത്തങ്കുശുങ്കെന്നു തട്ടി- 
ക്കൂട്ടിപ്പൂട്ടിപ്പിടിച്ചക്കുതിരയെ നടുറോ- 
ട്ടുടെയോടിച്ചു വേഗം 
ചാട്ടിന്‍കൂട്ടിങ്കലുള്‍ ചഞ്ചലതരമിളകും 
പഞ്ചരാജാക്കള്‍ പോം മുന്‍ 
കൂട്ടക്കൊട്ടോടു കോട്ടയ്ക്കകമതു കരയേ- 
റിസ്സുഖിപ്പാന്‍ വരം താ. 
ഓട്ടീലൊട്ടിച്ചുാ-ഭഗവാനെ ഹൃദയത്തിന്‍െറ അടിത്തട്ടില്‍ പ്രതിഷ്ഠിച്ച്‌, 
നാളത്തിരുനടുവെളിപാര്‍ത്ത്‌-ഹൃദയപങ്കജ നാളത്തിന്‍െറ മധ്യത്തില്‍ ദിവ്യമായ 
പ്രകാശം കണ്ട്‌, അങ്കുശുങ്കെന്ന്‌ തട്ടിക്കൂട്ടി - ബദ്ധപ്പെട്ടു സങ്കല്‍പ്പങ്ങളെല്ലാം 
ഒതുക്കി, കൂട്ടിപ്പിടിച്ച-മനസിനെ ഏകാഗ്രമാക്കി, കുതിരയെ-ദേഹമാകുന്ന രഥം 
നടത്തുന്ന പ്രാണനാകുന്ന കുതിരയെ, നടുറോട്ടുടെ-ദേഹമധ്യത്തിലുള്ള സുഷു 
മ്നാ നാഡി വഴി, വേഗം ഓടിച്ച്‌ - വേഗം പ്രസരിപ്പിച്ച്‌. ചാട്ടിന്‍ കുട്ടിങ്കല്‍ - 
ദേഹമാകുന്ന രഥത്തിനുള്ളിലെ അറയാകുന്ന ഹൃദയത്തില്‍, ചഞ്ചലതരമിളകും 
- ശീഫ്ഘഗതിയില്‍ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന, പഞ്ചരാജാക്കള്‍- പ്രാണന്‍, 
അപാനന്‍, ഉദാനന്‍, സമാനന്‍, വ്യാനന്‍ എന്നീ അഞ്ചു പ്രാണന്‍മാരും വിട്ടു 
പോകുന്നതിനുമുമ്പായി, കൂട്ടക്കൊട്ടോട്‌ അനാഹതനാദരുപമായ വാദ്യഘോ 
ഷത്തോടുകൂടി കോട്ടയ്ക്കകമാകുന്ന സഹ്രസാരപത്മത്തിലെത്തി, സുഖിപ്പാന്‍ 
വരം താ - ജീവത്രഹൈക്യസുഖം അനുഭവിക്കാന്‍ വരം തന്നനുഗ്രഹിക്കുക. 
ഭഗവാനെ ഹൃദയത്തിന്‍െറ അടിത്തട്ടില്‍ പ്രതിഷ്ഠിച്ച്‌ ഹൃദയപങ്കജനാ 
ഉത്തിന്‍െറ മധ്യത്തില്‍ ദിവ്യമായ പ്രകാശം കൊണ്ട്‌ ബദ്ധപ്പെട്ട്‌ സങ്കല്‍പങ്ങ 
ളെയെല്ലാം ഒതുക്കി മനസിനെ ഏകാഗ്രമാക്കി ദേഹമാകുന്ന രഥം നടത്തുന്ന 
പ്രാണനാകുന്ന കുതിരയെ ദേഹമധ്യത്തിലുള്ള സുഷുമ്നാ നാഡിവഴി വേഗം 
പ്രസരിപ്പിച്ച്‌ ദേഹമാകുന്ന രഥത്തിനുള്ളിലെ അറയാകുന്ന ഹൃദയത്തില്‍ 
ശീ്ലഗതിയില്‍ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണന്‍, അപാനന്‍, ഉദാനന്‍, 
സമാനന്‍, വ്യാനന്‍ എന്നീ അഞ്ച്‌ പ്രാണന്‍മാരും വിട്ടുപോകുന്നതിനുമുമ്പായി 
അനാഹതനാദരുപമായ വാദ്യഘോഷത്തോടു കൂടി കോട്ടയ്ക്കകമായ സ 
ഹ്രസാരപത്മത്തിലെത്തി ജീവ്രബഹൈമൈക്യസുഖം അനുഭവിക്കാന്‍ വരം ത 
ന്നനുഗ്രഹിക്കുക. 


10. മനപ്പൂന്തേനൊഴുക്കേ, മതിയമൃതൊലിയെ, 
മന്ദനാമെന്‍മനക്കണ്‍- 
ജ്ഞാനക്കണ്ണാടിയേ, നിന്തിരുവടിയടിയന്‍- 
തീ പൊറുത്തീടവേണം 


74-2003 7 


98 ശ്രീനാരായണ ഗുരുദേവക്യത്ികള്‍ സമ്പധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





കൂനിത്തന്തേനുമായിക്കുറവര്‍കൂടിയതില്‍ 
പെണ്ണെടുത്തുണ്ടതേക്കാള്‍ 
മാനക്കേടോനിനക്കീയഗതിയെയവനം 
ചെയ്തു നിന്നോടു ചേര്‍ത്താല്‍? 
മൌനപ്പുന്തേനൊഴുക്കേ-നിര്‍വികല്‍പ്പദശയില്‍ ആനന്ദസ്വരുപമായി 
അനുഭവപ്പെടുന്നവനേ, മതിയമൃതൊലിയെ - ബുദ്ധിക്കമൃതായ അനാഹത 
നാദത്തോടു കൂടിയവനേ, മന്ദനാമെന്‍ - ബുദ്ധിഹീനനായ എന്‍െറ, മനക്കണ്‍ 
ജ്ഞാനക്കണ്ണാടിയേ - മനസാകുന്ന കണ്ണിനു ജ്ഞാനം പകര്‍ന്നവനേ, 
നിന്തിരുവടി - ദിവ്യനായ അവിടുന്ന്‌, അടിയന്‍ തീ - ഭക്തദാസനായ ഇവന്‍െറ 
സംസാരദുഃഖം, പൊറുത്തീടവേണം - മാറിക്കിട്ടാന്‍ അനുഗ്രഹിക്കേണം., 
കൂനിത്തന്തേനുമായി - വേഷംമാറി ഒളിച്ചൊളിച്ച്‌ മധുരവാക്കുമായി, കുറവര്‍ 
കൂടിയതില്‍ - വേടക്കുടുംബത്തില്‍ ചെന്ന്‌, പെണ്ണെടുത്തുണ്ടതേക്കാള്‍ - 
വള്ളിയെ വിവാഹം ചെയ്തു താമസിച്ചതിനെക്കാള്‍, ഈ അഗതിയെ- ഈ 
അനാഥനെ, അവനം ചെയ്ത്- രക്ഷിച്ച്‌, നിന്നോട്‌ ചേര്‍ത്താല്‍ - 
അങ്ങയോടൊരു മിപ്പിച്ചാല്‍, മാനക്കേടോ - എന്തപമാനമാണ്‌ വരാനുള്ളത്‌? 
നിര്‍വ്വികല്‍പ്പദശയില്‍ ആനന്ദസ്വരുപമായി അനുഭവപ്പെടുന്നവനേ, 
ബുദ്ധിക്കമൃതായ അനാഹതനാദത്തോടുകൂടിയവനേ ബുദ്ധിഹീനനായ 
എന്‍െറ മനസാകുന്ന കണ്ണിനു ജ്ഞാനം പകര്‍ന്നവനേ, ദിവ്യനായ അവിടുന്ന്‌ 
ഭക്തദാസനായ ഇവന്‍െറ സംസാരദുഃഖം മാറിക്കിട്ടാന്‍ അനുഗ്രഹിക്കണം. 
വേഷം മാറി ഒളിച്ചൊളിച്ച്‌ മധുരവാക്കുമായി വേടക്കുടുംബത്തില്‍ ചെന്ന്‌ 
വള്ളിയെ വിവാഹം ചെയ്ത്‌ താമസിച്ചതിനെക്കാള്‍ ഈ അനാഥനെ രക്ഷിച്ച്‌ 
അങ്ങയോടൊരുമിപ്പിച്ചാല്‍ എന്തപമാനമാണ്‌ വരാനുള്ളത്‌? 


11. വെയ്ലും ന്ലാവും വിഴുങ്ങിക്കനലൊളി നടുവില്‍ 
കാലുമുന്നിപ്പിടിച്ച- 
മ്മയ്ലിന്‍മേലാടുമുണ്ണീ, മറയരുത്‌ മനോ 
മൌനവീട്ടിന്‍ വിളക്കേ 
റെയ്ലിന്‍വേഗം ജയിക്കും ജരനരമുതലാം 
മൂഡ്രരും ഞാനുമായി- 
ജ്ജയ്ലില്‍ പാര്‍പ്പാന്‍ ഞെരുക്കം ജവമയി പരമന്‍ 
ചിത്സുഖം നല്‍കിടേണം. 
വെയ്ലും നിലാവും വിഴുങ്ങി - സുഖവും ദുഃഖം തുല്യമാക്കി, കന 
ലൊളി നടുവില്‍ - ശുദ്ധതേജോരുപത്തില്‍, കാലുമുന്നിപ്പിടിച്ച്‌ - സ്വയം പ്രകാ 
ശിച്ച്‌, അമ്മയ്ലിന്‍മേലാടുമുണ്ണീ - മയില്‍ വാഹനത്തിലേറി നടനം ചെയ്യുന്ന 
കുഞ്ഞേ, മനോമാന വീട്ടിന്‍ വിളക്കേ - മനസിന്‍െറ മൌനനിലയില്‍ തെളി 
ഞ്ഞുപ്രകാശിക്കുന്നവനേ, മറയരുത്‌ - എന്‍െറ ഉള്ളില്‍ നിന്നും കടന്നുകളയ 
രുത്‌, റെയ്ലിന്‍ വേഗം ജയിക്കും - ശീ്ഘഗതിയില്‍ വന്നെത്തുന്ന, ജരനരമു 
തലാം - ജര നര തുടങ്ങിയ, മുഡരും - ദേഹക്നേശങ്ങളും, ഞാനുമായി - 
ഞാനുമൊരുമിച്ച്‌, ജയ്ലില്‍ പാര്‍പ്പാന്‍ ഞെരുക്കം - ദേഹമാകുന്ന ജയിലില്‍ 
കഴിഞ്ഞുകൂടാന്‍ വളരെ പ്രയാസമാണ്‌, അയി പരമന്‍ - അല്ലയോ പരമകാര 


സ്ുബ്ചഹ്മണ്യ കീര്‍ത്തനം 99 





ണ സ്വരൂപനായ ഭഗവാന്‍, ജവം - അതിവേഗം ചിത്സുഖം നല്‍കിടേണം - 
സ്വരൂപമായ ബോധാനന്ദം നല്‍കി അനുഗ്രഹിക്കണം. 
ദുഃഖവും സുഖവും തുല്യമാക്കി ശുദ്ധതേജോരൂപത്തില്‍ സ്വയം 

പ്രകാശിച്ചു മയില്‍ വാഹനത്തിലേറി നടനം ചെയ്യുന്ന കുഞ്ഞേ, മനസിന്‍െറ 
മനനനിലയില്‍ തെളിഞ്ഞുപ്രകാശിക്കുന്നവനേ എന്‍െറ ഉള്ളില്‍ നിന്നും 
കടന്നുകളയരുത്‌. ശീരഘഗതിയില്‍ വന്നെത്തുന്ന ജര, നര തുടങ്ങിയ 
ദേഹക്നേശങ്ങളും ഞാനുമൊരുമിച്ച്‌ ദേഹമാകുന്ന ജയിലില്‍ കഴിഞ്ഞുകൂടാന്‍ 
വളരെ പ്രയാസമാണ്‌. അല്ലയോ പരമകാരണസ്വരുപനായ ഭഗവന്‍ 
സ്വരൂപമായ ബോധാനന്ദം നല്‍കി അനുഗ്രഹിക്കണം. 


12. സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരനുദയം 
ചെയ്തുചന്ദ്രന്‍ മറഞ്ഞു 
തട്ടിത്തട്ടിപ്പെരുക്കിപ്പെരുവെളിയതിലാ- 
ക്കീടുവാന്‍ പിന്നെയാട്ടെ 
കഷ്ടം ദീനംപിടിച്ചോ മദിരയതു കുടി- 
ച്ചോ കിടക്കുന്ന ലോകര്‍- 
ക്കുത്തിഷ്ഠോത്തിഷ്ഠ ശീലം നദിയില്‍ മുഴുകുവാന്‍ 
കാലമായ്‌ വന്നിതിപ്പോള്‍. 
സ്പഷ്ടം - സ്പഷ്ടമായും, നിലാവങ്ങ്‌ നീങ്ങി - മായാമോഹം മാറി, 
ദിനകരനുദയം ചെയ്തു - ബുദ്ധിയാകുന്ന സൂര്യന്‍ തെളിഞ്ഞു. ചന്ദ്രന്‍ മറ 
ഞ്ഞു - മനസാകുന്ന ചന്ദ്രന്‍ ഉപശമിച്ചു, തട്ടിത്തട്ടിപ്പെരുക്കി - പക്ഷെ പ്രാര 
ബ്ധ വാസനകളെല്ലാം ക്ഷയിപ്പിച്ച്‌ ആത്മാനുഭവത്തില്‍ മുഴുകി, പെരുവെളി 
യതിലാക്കീടുവാന്‍ - അഹം ബോധത്തെ പൂര്‍ണ്ണമായും ചിദാകാശത്തില്‍ ല 
യിപ്പിക്കുന്നത്‌, പിന്നെയാട്ടെ - അല്‍പ്പംകൂടി കഴിഞ്ഞുമതി, കഷ്ടം ദീനം പി 
ടിച്ചോ - ദുഃഖനിമഗ്നരായി സംസാരരോഗം ബാധിച്ചോ, മദിരയതു കുടിച്ചോ 
- മോഹമദ്യം സേവിച്ചോ, കിടക്കുന്ന ലോകര്‍ക്ക്‌ - കിടന്നു വലയുന്ന ജന 
ങ്ങള്‍ക്ക്‌, ഉത്തിഷ്ഠ ഉത്തിഷ്ഠ -ഉണര്‍ന്നെണീക്കൂ ഉണര്‍ന്നെണീക്കു, ശീലം 
- നേരം നന്നേ വെളുത്തുപോയതുകൊണ്ട്‌ വേഗം, നദിയില്‍ മുഴുകുവാന്‍ 
കാലമായ്‌ വന്നിതിപ്പോള്‍ - നദിയിലിറങ്ങി കുളിക്കാനുള്ള സമയം വൈകി 
യിരിക്കുന്നു. (എന്ന സന്ദേശം നല്‍കാന്‍ കുറച്ചു സമയം കൂടി ദേഹം നില 
നിര്‍ത്തേണ്ടിയിരിക്കുന്നു). 
സ്പഷ്ടമായും മായാമോഹം മാറി മനസ്സാകുന്ന ച്ര്ദന്‍ അടങ്ങി 
ബുദ്ധിയാകുന്ന സൂര്യന്‍ തെളിഞ്ഞു പ്രാരബ്ധവാസനകളെല്ലാം ക്ഷയിപ്പിച്ച്‌ 
ആത്മാനുഭവത്തില്‍ മുഴുകി. പക്ഷേ അഹം ബോധത്തെ പൂര്‍ണ്ണമായും 
ചിദാകാശത്തില്‍ ലയിപ്പിക്കുന്നത്‌ അല്‍പം കഴിഞ്ഞുമതി. സംസാരരോഗം 
ബാധിച്ചോ മോഹമദ്യം സേവിച്ചോ ദുഃഖനിമഗ്നരായി കിടന്നുവലയുന്ന 
ജനങ്ങള്‍ക്ക്‌ ഉണര്‍ന്നെണീക്കൂ ഉണര്‍ന്നെണിക്കു, നേരം നന്നെ വെളുത്തു 
പോയതുകൊണ്ട്‌ വേഗം നദിയിലിറങ്ങി കുളിക്കാനുള്ള സമയം വൈകിയി 
രിക്കുന്നു എന്ന സന്ദേശം നല്‍കാന്‍ കുറച്ചുസമയംകൂടി ദേഹം നിലനിര്‍ത്തേ 
ണ്ടിയിരിക്കുന്നു. 


100 


13. 


ശ്രീനാരായണ ഗുരുദദേവക്യതികള്‍ സനമ്ധ്രര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





ഉള്‍ത്തീമാററാനുപായത്തുനിവിനിയ മന 
ക്കണ്‍മണേ, നീ തരാഞ്ഞാ- 
ലുള്‍ത്തീര്വം പൊങ്ങി വിങ്ങും ദഹനശിഖയില്‍ 
ഞാന്‍ വെന്തുപോട്ടെന്നുറച്ചോ? 
പിച്ചും ഭ്രാന്തും പിടിച്ചപ്പിണിയറുതിവരാ- 
നായ്‌ വിതററുന്നൊരിപ്പേ- 
പ്പട്ടിക്കുണ്ടോ സുബോധം പിഴകളഖിലവും 
നീപൊറുത്താളുമല്ലോ! 
ഉള്‍ത്തീ മാററാന്‍ - സംസാരത്തില്‍ പെട്ടുപോയതുകൊണ്ടുള്ള 
ഹൃദയവേദന മാററാന്‍, ഉപായത്തുനവിനിയ - വേണ്ട ഉപായവും ധൈര്യവും 
സാമര്‍ത്ഥ്യവും ഉള്ള, മനക്കണ്‍മണേ - മനസ്സിന്‍െറ കണ്ണായ അല്ലയോ 
ഭഗവാന്‍, നീ തരാഞ്ഞാല്‍ - നീ അനുഗ്രഹിച്ചരുളുന്നില്ലെന്ന്‌ വന്നാല്‍, 
ഉള്‍ത്തീര്രം - ഉള്ളില്‍ അതികഠിനമായി, തിങ്ങിവിങ്ങും - ജ്വലിച്ചുനിറയുന്ന 
ദഹന ശിഖയില്‍ - ശോകാഗ്നിജ്വാലയില്‍, വെന്തുപോട്ടെന്നുറച്ചോ - ഇവന്‍ 
വെന്തു ചാമ്പലാകട്ടെ എന്ന്‌ കരുതിയാണോ? പിച്ചും ഭ്രാന്തും പിടിച്ച്‌ - 
ലോകമോഹങ്ങളില്‍ പെട്ടുവല്ലാതെ ഉഴന്ന്‌, പിണിയറുതി വരാനായി - ഈ 
ബാധ ഒഴിഞ്ഞുകിട്ടാനായി, വിതററുന്നൊരിപ്പേപ്പട്ടിക്ക്‌ - പലതും കാട്ടിക്കുട്ടുന്ന 
ഈ അജ്ഞാന ഭ്രാന്തന്‍, ഉണ്ടോ സുബോധം - വിവേകമെന്തെങ്കിലുമുണ്ടോ, 
പിഴകളഖിലവും - അതുകൊണ്ട്‌ ചെയ്യുന്ന തെററുകളെല്ലാം, നീ 
പൊറുത്താളുമല്ലോ - അങ്ങ്‌ ക്ഷമിച്ച്‌ ഇവനെ രക്ഷിക്കുമല്ലോ. 


സംസാരത്തില്‍ പെട്ടുപോയതുകൊണ്ടുള്ള ഹൃദയവേദന മാററാന്‍ 


വേണ്ട ഉപായവും ധൈര്യവും സാമര്‍ത്ഥ്യവും തരുന്ന, മനസിന്‍െറ കണ്ണായ 
അല്ലയോ ഭഗവാന്‍, നീ അനുഗ്രഹിച്ചരുളുന്നില്ലെന്നുവന്നാല്‍ ഉള്ളില്‍ 
അതികഠിനമായി ജ്വലിച്ചുനിറയുന്ന ശോകാഗ്നിജ്വാലയില്‍ ഇവന്‍ വെന്തു 
ചാമ്പലാകട്ടെ എന്നു കരുതിയാണോ? ലോകമോഹങ്ങളില്‍പ്പെട്ട്‌ വല്ലാതെ 
ഉഴന്ന്‌ ഈ ബാധ ഒഴിഞ്ഞു കിട്ടാനായി പലതും കാട്ടിക്കൂട്ടുന്ന ഈ 
അജ്ഞാന്രാന്തന്‌ വിവേകമെന്തെങ്കിലുമുണ്ടോ? അതുകൊണ്ട്‌ 
ചെയ്യുന്നതെററുകളെല്ലാം അങ്ങ്‌ ക്ഷമിച്ച്‌ ഇവനെ രക്ഷിക്കുമല്ലോ. 


14. 


എച്ചില്‍ ചോറുണ്ട പുള്ളിക്കിനിയൊരു മകനാം 
നീയിരപ്പാളി ഞാനോ 

പിച്ചക്കാരന്‍ പിഴയ്ക്കും പിഴകളഖിലവും 
നീപൊറുക്കെന്ന്‌ ഞായം 

അച്ഛന്‍ പൈതങ്ങള്‍തന്‍കാലടിയിണയടിപെ 
ട്ടാലുമൊക്കെപ്പൊറുത്ത- 

ക്കൊച്ചുങ്ങള്‍ക്കുള്ളഭീഷ്ടം കനിവൊടു നിറവേ- 
ററിക്കൊടുക്കുന്നുവല്ലോ. 

എച്ചില്‍ ചോറുണ്ട പുള്ളിക്ക്‌ - പിച്ചതെണ്ടി നടന്നു കാലം കഴിച്ച ശിവന്‍, 


ഇനിയൊരു മകനാം, ഏററവും പ്രിയപ്പെട്ട, മകനായ നീ-അല്ലയോ സുബ്ര 
ഹ്മണ്യ ഭഗവാന്‍, അങ്ങ്‌ ഇരപ്പാളി - അച്ഛനെപ്പോലെ പിച്ചക്കാരന്‍ തന്നെ, 


സ്യബ്വഹ്മണ്യ കീര്‍ത്തനം 101 








ഞാനോ - ഈ ഭക്തനോ, പിച്ചക്കാരന്‍ - സ്വതേ തന്നെ പിച്ചക്കാരനാണ്‌. 
പിഴയ്ക്കും പിഴകളഖിലവും - പിച്ചക്കാരന്‍െറ തെററുകളെല്ലാം, നീ 
പൊറുക്കെന്ന്‌ ഞായം - മറെറാരു പിച്ചക്കാരന്‍ ക്ഷമിക്കുകയെന്നത്‌ ഉചിതം 
തന്നെയാണ്‌, പൈതങ്ങള്‍ - മക്കള്‍, തന്‍കാലടിയിണയടിപെട്ടാലും - തന്‍െറ 
കാല്‍ക്കല്‍ വന്ന്‌ കുമ്പിട്ടാല്‍, അച്ഛന്‍ - പിതാവ്‌, ഒക്കെപ്പൊറുത്ത്‌ - മുമ്പ്‌ 
ചെയ്തതെല്ലാം ക്ഷമിച്ച്‌ - അക്കൊച്ചുങ്ങള്‍ക്കുള്ള ഭീഷ്ടം - ആ കുട്ടികളുടെ 
ഇഷ്ടം, കനിവൊട്‌ - വാത്സല്യത്തോടെ, നിറവേററിക്കൊടുക്കുന്നു വല്ലോ - 
സാധിപ്പിച്ചു കൊടുക്കുന്നുവല്ലോ. 
പിച്ചതെണ്ടി നടന്നു കാലം കഴിച്ച ശിവന്‍ ഏററവും പ്രിയപ്പെട്ട മകനായ 
അല്ലയോ സു്രഹ്മണ്യഭഗവന്‍, അങ്ങ്‌ അച്ഛനെപ്പോലെ പിച്ചക്കാരന്‍ തന്നെ. 
ഈ ഭക്തനോ സ്വതേ തന്നെ പിച്ചക്കാരനാണ്‌. പിച്ചക്കാരന്‍െറ തെററുകള്‍ 
മറെറാരു പിച്ചക്കാരന്‍ ക്ഷമിക്കുകയെന്നത്‌ ഉചിതം തന്നെ. മക്കള്‍ തന്‍െറ 
കാല്‍ക്കല്‍ വന്ന്‌ കുമ്പിട്ടാല്‍ പിതാവ്‌ മുമ്പ്‌ ചെയ്ത തെറെറല്ലാം ക്ഷമിച്ച്‌ ആ 
കുട്ടികളുടെ ഇഷ്ടം സാധിപ്പിച്ച്‌ കൊടുക്കുന്നുണ്ടല്ലോ. 


15. ഉണ്മാനില്ലാഞ്ഞിരപ്പോട്ടിയുമൊരു വടിയും 
കൊണ്ടുനീളെ നടക്കും- 
പെണ്‍മെയ്പങ്കന്‍കുടത്തിന്‍ കവിളു കവിയുമാ- 
റുള്ള കള്ളും ചുമന്നും 
നിര്‍മാണം പോല്‍ ചിലപ്പോളരയിലൊരു കരി 
ത്തോലുടുത്തും നടക്കും 
വന്‍മായം നിന്‍തകപ്പന്‍ വികൃതികള്‍ പറവാ- 
നാദിശേഷന്നുമാമോ? 
ഉണ്മാനില്ലാഞ്ഞ്‌ - ആഹാരത്തിന്‌ വകയില്ല, ഇരപ്പോട്ടിയും - ഇരക്കാന്‍ 
കയ്യില്‍ തലയോടും, ഒരു വടിയും - താങ്ങായി വടിയും, കൊണ്ടു നീളെ 
നടക്കും - ഏന്തി തെരുവുനീളെ പിച്ചതെണ്ടിനടക്കും പെണ്‍മെയ്പങ്കന്‍ - 
പാര്‍വ്വതിക്ക്‌ പകുതി ദേഹം പങ്കിട്ട അദ്ദേഹം, കുടത്തില്‍ കവിളു 
കവിയുമാറുള്ള - കുടം നുറഞ്ഞു തുളുമ്പെ, കള്ളും ചുമന്നും - കള്ളും 
ചുമന്നു വിടുപണി ചെയ്യും, നിര്‍മ്മാണം പോല്‍ - മിക്കവാറും നഗ്നനായിട്ടാണ്‌ 
നടക്കുക, ചിലപ്പോള്‍ - വല്ലപ്പോഴും, അരയിലൊരു കരിത്തോലുടുത്തും 
നടക്കും - ഇളിയില്‍ ഒരാനത്തോല്‍ ധരിച്ചും സഞ്ചരിക്കാറുണ്ട്‌. നിന്‍തകപ്പന്‍ 
വികൃതികള്‍ - എന്തായാലും അല്ലയോ സുബ്രഹ്മണ്യ ഭഗവന്‍, അങ്ങയുടെ 
അച്ഛന്‍െറ കുണ്ടാമണ്ടികള്‍, വന്‍മായം - ആര്‍ക്കും ധരിക്കാന്‍ വയ്യാത്ത 
മായാജാലം, പറവാനാദിശേഷന്നുമാമോ - അത്‌ വിവരിക്കാന്‍ ആയിരം 
നാക്കുകള്ള അനന്തനുപോലും സാധ്യമല്ല. 
ആഹാരത്തിന്‌ വകയില്ലാതെ ഇരക്കാന്‍ കയ്യില്‍ തലയോടും താങ്ങായി 
വടിയും ഏന്തി തെരുവുനീളെ പിച്ചതെണ്ടി നടക്കും. പാര്‍വ്വതിക്ക്‌ പകുതി 
ദേഹം പങ്കിട്ട അദ്ദേഹം കുടം നിറഞ്ഞുതുളുമ്പെ കള്ളുചുമന്നു വിടുപണി 
ചെയ്യും. മിക്കവാറും നഗ്നനായിട്ടാണ്‌ നടക്കുക. വല്ലപ്പോഴും ഇളിയില്‍ 
ഒരാനത്തോല്‍ ധരിച്ചും സഞ്ചരിക്കാറുണ്ട്‌. എന്തായാലും അല്ലയോ 


102 ശ്രീനാരായണ ഗുരുദേവഷ്യതികശീ സന്ഥുരീണധ്യാക്യാനം - ഭാഗം I 








സുബ്രഹ്മണ്യഭഗവാന്‍, അങ്ങയുടെ അച്ഛന്‍െറ കുണ്ടാമണ്ടികള്‍ ആര്‍ക്കും 
ധരിക്കാന്‍ വയ്യാത്ത മായാജാലം തന്നെ. അത്‌ വിവരിക്കാന്‍ ആയിരം 
നാക്കുള്ള അനന്തനുപോലും സാധ്യമല്ല. 


പുറം ഹാസംകൊണ്ടു പൊതിഞ്ഞതും അകം ഭക്തികൊണ്ട്‌ നിറ 
ഞ്ഞതും അത്യന്തം ആലോചനാമൃതവുമായ ഈ സ്തോത്രം രചിച്ചനുഗ്രഹിച്ച 
ഗുരുവിനെ നമുക്ക്‌ കുമ്പിട്ടു കൂപ്പാം. 
ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


2 


ഗുഹാഷ്ടകം 


ശാന്തം ശംഭുതനുജം സത്യമനാധാരം ജഗദാധാരം 
ജ്ഞാതൃജ്ഞാനനിരന്തരലോക ഗുണാതീതം ഗുരുണാതീതം 
വല്ലീവത്സലഭ്യങ്ഗാരണ്യകതാരുണ്യം വരകാരുണ്യം 

സേനാ സാരമുദാരം പ്രണമത ദേവേശം ഗുഹമാവേശം. 1 


വിഷ്ണുബ്രഹ്മസമര്‍ച്യം ഭക്തജനാദിത്യം വരുണാതിഥ്യം 
ഭാവാഭാവജഗത്ത്രയരുപമഥാരൂപം ജിതസാരൂപം 
നാനാഭുവനസമാധേയം വിനുതാധേയം വരരാധേയം 
കേയൂരാങ്ഗനിഷങ്ഗം പ്രണമത ദേവേശം ഗുഹമാവേശം 2 


സ്‌കന്ദം കുങ്കുമവര്‍ണ്ണം സ്പന്ദമുദാനന്ദം പരമാനന്ദം 
ജ്യോതിഃസ്തോമനിരന്തരരമ്യമഹസ്സാമ്യം മനസായാമ്യം 
മായാശ്യങ്ഖലബന്ധവിഹീനമനാദീനം പരമാദീനം 
ശോകാപേതമുദാന്തം പ്രണമത ദേവേശം ഗുഹമാവേശം 3 


വ്യാളവ്യാവ്യതഭൂഷം ഭസ്മസമാലേപം ഭുവനാലേപം 
ജ്യോതിശ്ചരകസമര്‍പ്പിതകായമനാകായവ്യയമാകായം 
ഭക്തര്രാണനശക്ത്യായുക്തമനുദ്യുക്തം പ്രണയാസക്തം 
സുബ്രഹ്മണ്യമരുണ്യം പ്രണമത ദേവേശം ഗുഹമാവേശം 4 


ശ്രീമത്‌ സുന്ദരകായം ശിഷ്ടജനാസേവ്യം സുജടാസേവ്യം 
സേവാതുഷ്ടസമര്‍പ്പിതസൂത്രമഹാസ്രത്രം നിജഷഡക്ത്രം 
പ്രത്യര്‍ത്ഥ്യാനതപാദസരോരുഹമാവാഹം ഭവഭീദാഹം 
നാനായോനിമയോനിം പ്രണമത ദേവേശം ഗുഹമാവേശം 5 


മാന്യം മുനിഭിരമാന്യം മഞ്ജുജടാസര്‍പ്പം ജിതകന്ദര്‍പ്പം 
ആകല്‍പാമൃതതരളതരങ്ഗമനാസങ്ഗം സകലാസങ്ഗം 
ഭാസാഹ്ൃയധരിതഭാസ്വന്തം ഭവികസ്വാന്തം ജിതഭീസ്വാന്തം 
കാമം കാമനികാമം പ്രണമത ദേവേശം ഗുഹമാവേശം. 6 


ശിഷ്ടം ശിവജനതുഷ്ടം ബുധഹൃദയാകൃഷ്ടം ഹൃതപാപിഷ്ഠം 
നാദാന്തദ്യുതിമേകമനേകമനാസങ്ഗം സകലാസങ്ഗം 


104 ശ്രീനാരായണ ഗുരുദേവഷക്യതികള്‍ സന്ധ്യര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





ദാനവിനിര്‍ജ്ജിതനിര്‍ജ്ജരദാരുമഹാഭീരും തിമിരാഭീരും 
കാലാകാലമകാലം പ്രണമത ദേവേശം ഗുഹമാവേശം. 7 


നിത്യം നിയമിഹൃദിസ്ഥം സത്യമനാഗാരം ഭുവനാഗാരം 
ബന്ധുകാരുണലളിതശരീരമുരോഹാരം മഹിമാഹാരം 
കൌമാരീകരപീഡിതപാദപയോജാകം ദിവി ഭൂജാതം 
കണ്ഠേകാലമകാലം പ്രണമത ദേവേശം ഗുഹമാവേശം. 8 


വ്യാഖ്യാനം 


ശിവനെയും ദേവിയെയും പോലെതന്നെ ശ്രീനാരായണ ഗുരുദേവന്‍ 
ഏററവും പ്രിയപ്പെട്ട ദേവനായിരുന്നു സുബ്രഹ്മണ്യന്‍. സത്യാന്വേഷണഘട്ട 
ത്തിന്‍െറ ആരംഭത്തില്‍ “ബാലാസുബ്രഹ്മണ്യമന്ത്രം ഉരുക്കഴിച്ച്‌ അദ്ദേഹം ഗു 
ഹനെ സാക്ഷാത്കരിച്ചനുഗ്രഹം വാങ്ങിയിട്ടുള്ളതായും പറയപ്പെടുന്നു. തിരു 
വനന്തപുരത്തുനിന്നും കോവളത്തേക്കു പോകുന്നവഴി കുന്നുമ്പാറയെന്നു 
പേരായ അതിമനോഹരമായ ഒരു കുന്നിന്‍പുറമുണ്ട്‌. അലയടിക്കുന്ന അറ 
ബിക്കടലിനഭിമുഖമായി നില്‍ക്കുന്ന ആ കുന്നില്‍ ഗുരുദേവന്‍ ഒരു സുബ്ര 
ഹ്മണ്യ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്‌. ഏതു ഹൃദയത്തിനും സമാധിസുഖം പകര്‍ 
ന്നുകൊടുക്കാന്‍ കഴിവുള്ളതാണാക്ഷ്രേത പരിസരം. സുബ്രഹ്മണ്യ ദേവനെ 
ക്കുറിച്ച്‌ മനോഹരങ്ങളായ പല സ്തോത്രങ്ങളും ഗുരുദേവന്‍ രചിച്ചിട്ടുണ്ട്‌. 
അവയില്‍ അതീവസുന്ദരമായ ഒന്നാണ്‌ ഗുഹാഷ്ടകം. ഗുഹനെ സ്തുതിച്ചു 
കൊണ്ടുള്ള എട്ടു മനോഹര പദ്യങ്ങളുള്‍പ്പെട്ടതാണീ സ്തോത്രം. ഇഷ്ടദേ 
വനായ ഗുഹന്‍െറ മാഹാത്മ്യവര്‍ണ്ണനത്തോടൊപ്പം ദേവന്‍ പ്രഹ്മപ്രതീകമാ 
ണെന്നു ഓരോ പദ്യവും വൃക്തമാക്കിത്തരുന്നു. (ബഹ്മാനുഭവമെന്ന മോക്ഷ 
മാണല്ലോ ഇഷ്ടദേവതോപാസനയുടെ പരമമായ ലക്ഷ്യം. ശിവനു പാര്‍വ്വ 
തിയിലുണ്ടായ മകനാണ്‌ സുബ്രഹ്മണ്യന്‍. അസുരന്മാരുമായി യുദ്ധംചെയ്യാന്‍ 
തക്ക സേനാനായകനില്ലാതെ വിഷമിച്ച ദേവന്മാര്‍ ശിവനെ ഭജിച്ചതിന്‍െറ ഫ 
ലമായിട്ടാണ്‌ സുബ്രഹ്മണ്യന്‍ ജനിച്ചത്‌. അങ്ങനെ അദ്ദേഹം ദേവസേനാപതി 
യായി അഭിഷേകം ചെയ്യപ്പെട്ടു. അസുരന്മാരില്‍നിന്നും ദേവസേനയെ ഗൂഹനം 
ചെയ്യുന്നവന്‍ ഗുഹന്‍ എന്നാണ്‌ ഗുഹ പദത്തിനര്‍ത്ഥം. ഗുഹനം ചെയ്യുക എ 
ന്നതിനു കാത്തുസുക്ഷിക്കുക എന്നാണ്‌ താല്‍പര്യം. ഒരു സാധകനായ സത്യാ 
ന്വേഷിയുടെ ഉള്ളില്‍ ആസുരവാസനകള്‍ക്കെതിരായി ദൈവവാസനകളെ 
കാത്തുസുക്ഷിക്കുന്ന അഹംബോധത്തിന്‍െറ പ്രതീകമായും ഗുഹനെ കണ 
ക്കാക്കാം. ഈ അഹംബോധം ശുദ്ധമാകുംതോറും അതു തന്നെയാണല്ലോ 
ക്രമേണ ബ്രഹ്മരുപം കൈക്കൊള്ളുന്നത്‌. 


ഒന്നാം പദ്യത്തില്‍തന്നെ ഗുഹനെ ഇഷ്ടദേവനായും (ബ്രഹ്മപതീക 
മായും ഗുരുദേവന്‍ ഭക്തിനിര്‍ഭരമാംവണ്ണം അവതരിപ്പിച്ചിരിക്കുന്നു: 


1 ശാന്തം ശംഭുതനുജം സത്യമനാധാരം ജഗദാധാരം 
ജ്ഞാതൃജ്ഞാന നിരന്തരലോകഗുണാതീതം ഗുരുണാതീതം 


ഗുഹാഷ്ടകം 105 





വല്ലീവത്സലഭ്യംഗാരണ്യകതാരുണ്യം വരകാരുണ്യം 
സേനാസാരമുദാരം പ്രണമത ദേവേശം ഗുഹമാവേശം. 
ശാന്തം-ഇന്ദ്രിയങ്ങളെ പാട്ടിലാക്കി ശമസുഖം അനുഭവിക്കുന്നവനും; 
ശംഭുതനൂജം-മംഗളസ്വരുപിയായ ശിവന്‍െറ പുത്രനും; സത്യം-പരമ 
സത്യമായ ബ്രഹ്മം സ്വരുപമായിട്ടുളളവനും; അനാധാരം-മറെറാരാശ്രയത്തോടു 
കൂടാത്തവനും; ജഗദാധാരം-എന്നാല്‍ ജഗത്തിനു മുഴുവന്‍ ആശ്രയ 
മായിട്ടുള്ളവനും; ജ്ഞാതൃജ്ഞാന നിരന്തരലോകഗുണാതീതം-അറിയുന്ന 
വന്‍, അറിവ്‌ എന്നിങ്ങനെ രണ്ടായിപ്പിരിഞ്ഞു സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 
ലോകാനുഭവങ്ങളിലെ സത്വരജസ്തമോ ഗുണങ്ങളെ കടന്നുനില്‍ക്കുന്നവനും; 
ഗുരുണാതീതം-പിതാവായ ശിവന്‍െറ മാഹാത്മ്യം ഹേതുവാല്‍ തന്നെ 
ലോകാതീതനായി വര്‍ത്തിക്കുന്നവനും; വല്ലീവത്സലഭ്യംഗാരണ്യകതാരുണ്യം- 
ധര്‍മ്മപത്നിയായ വളളിയാകുന്ന സ്നേഹ നിധിയായ വണ്ടിനു വിഹരിക്കാ 
നുള്ള പുങ്കാവനമാകുന്ന യാവ്വനത്തോടുകുടിയവനും; വരകാരുണ്യം-ഭക്ത 
രില്‍ ഉദാരമായ കാരുണ്യം ചൊരിയുന്നവനും; സേനാസാരം- ദേവസൈന്യ 
ത്തിന്‍റെ അധിപനും; ഉദാരം-ഭക്തജനങ്ങളുടെ അഭിലാഷമെന്തും 
സാധിച്ചുകൊടുക്കുന്നവനും; ദേവേശം-ദേവന്മാരുടെ പ്രഭുവും; ആവേശം- 
ബ്രഹ്മരുപനായി എങ്ങും നിറഞ്ഞുനില്‍ക്കുന്നവനുമായ; ഗുഹം-സുര്ബ 
ഹ്മണ്യനെ; പ്രണമത - നമസ്കരിച്ചുപാസിക്കുവിന്‍. 
ഇന്ദ്രിയങ്ങളെ പാട്ടിലാക്കി ശമസുഖം അനുഭവിക്കുന്നവനും മംഗള 
സ്വരൂപിയായ ശിവന്‍െറ പുത്രനും മറെറാരാശ്രയത്തോടുകുടാത്തവനും 
എന്നാല്‍ ജഗത്തിനു മുഴുവന്‍ ആശ്രയമായിട്ടുള്ളവനും അറിയുന്നവന്‍, അറിവ്‌ 
എന്നിങ്ങനെ രണ്ടായിപ്പിരിഞ്ഞ്‌ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 
ലോകാനുഭവത്തിലെ സത്ത്വരജസ്തമോ ഗുണങ്ങളെ കടന്നുനില്‍ക്കുന്നവനും 
പിതാവായ ശിവന്‍െറ മാഹാത്മ്യം ഹേതുവാല്‍തന്നെ ലോകാതീതനായി 
വര്‍ത്തിക്കുന്നവനും ധര്‍മ്മപത്നിയായ വള്ളിയാകുന്ന സ്നേഹനിധിയായ 
വണ്ടിനു വിഹരിക്കാനുള്ള പുങ്കാവനമാകുന്ന യവ്വനത്തോടുകുടിയവനും 
ഭക്തരില്‍ ഉദാരമായ കാരുണ്യം ചൊരിയുന്നവനും ദേവസൈന്യത്തിന്‍െറ 
അധിപനും ഭക്തജനങ്ങളുടെ അഭിലാഷമെന്തും സാധിച്ചുകൊടുക്കുന്നവനും 
ദേവന്മാരുടെ പ്രഭുവും ബ്രഹ്മരൂപനായി എങ്ങും നിറഞ്ഞു നില്‍ക്കുന്നവ 
നുമായ സുബ്രഹ്മണ്യനെ നമസ്കരിച്ചുപാസിക്കുവിന്‍. 


പ്രണമതദേവേശം ഗുഹമാവേശം 


ഇഷ്ടദേവനെ (്രഹ്മപ്രതീകമായിട്ടാണല്ലേോ ഉപാസിക്കേണ്ടത്‌. 
അപ്പോള്‍ ഗുഹനെ ഉപാസിക്കുന്നവര്‍ ആ ദേവന്‍ പ്രപഞ്ചം മുഴുവന്‍ നിറഞ്ഞു 
നില്‍ക്കുന്നു എന്നു ഭാവന ചെയ്തുവേണം ഉപാസിക്കാന്‍. “ആവേശന്‍' 
എന്നതിന്‌ എങ്ങും നിറഞ്ഞുനില്‍ക്കുന്നവന്‍ എന്നാണര്‍ത്ഥം. ദേവന്മാരുടെ 
മേല്‍ സുബ്രഹ്മണ്യന്‍െറ ആധിപത്യം വെളിപ്പെടുത്താനാണ്‌ ദേവേശം, 
സേനാസാരം എന്നീ പദങ്ങള്‍ പ്രയോഗിച്ചിരിക്കുന്നത്‌. ഭഗവാന്‍െറ 
ഭക്തവത്സലത്വം പ്രഖ്യാപിക്കുന്നവയാണ്‌ ഉദാരം, വരകാരുണ്യം എന്നീ 
വിശേഷണങ്ങള്‍. പ്രിയ്രപണയിനിയായ വള്ളിയുടെ പ്രേമഭാജനമാണു 
ഭഗവാന്‍. ശിവപുത്രനും ശിവാധികമഹത്ത്വമുള്ളവനുമാണെന്നു കാണിക്കാ 


106 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്മുര്ണധ്യാഖ്യാനം - ഭാഗം 7 


നാണ്‌ ഗുരുണാതീതം, ശംഭുതനുജം എന്നു പ്രയോഗിച്ചിരിക്കുന്നത്‌. മററു 
വിശേഷണങ്ങള്‍ ഗുഹന്‍ സ്രഹ്മപതീക മാണെന്നു തെളിയിക്കുന്നവയാണ്‌. 
ആനന്ദബോധഘനമായ ഒരേ ബ്രഹ്മമാണ്‌ അറിയുന്നവന്‍, അറിവ്‌ എന്നു 
രണ്ടായിപിരിഞ്ഞു ലോകമായി പ്രകാശിക്കുന്നത്‌. ഈ വേര്‍തിരിവുണ്ടാക്കി 
സത്ത്വരജസ്തമോഗുണങ്ങളിലകപ്പെടുത്തി ലോകരെ വിഷമിപ്പിക്കുന്നതു 
മായയാണ്‌. ബ്രഹ്മത്തില്‍ മായ ഈ വികൃതികളൊക്കെയുണ്ടാക്കുമ്പോഴും 
ബ്രഹ്മം ഗുണാതീതമായിത്തന്നെ വര്‍ത്തിക്കുന്നു. ജഗത്തിനു മുഴുവന്‍ 
ആശ്രയം (ബഹ്മമാണ്‌. എന്നാല്‍ ആ സത്യവസ്തു മറെറാന്നിനെയും 
ആശ്രയിക്കാതെ സ്വയം പ്രകാശിച്ചു വിളങ്ങുന്നു. അങ്ങനെയുള്ള പരമകാരണ 
മായ ബഹ്മത്തെയറിയാന്‍ അതിന്‍െറ പ്രതീകമായി സുരബഹ്മണ്യനെ 
നമസ്കരിച്ചുപാസിക്കുവിന്‍. 


2 വിഷ്ണുബ്രഹ്മസമര്‍ച്യം ഭക്തജനാദിത്യം വരുണാതിഥ്യം 
ഭാവാഭാവജഗ്രതയരുപമഥാരുപംജിതസാരൂപം 
നാനാഭുവനസമാധേയം വിനുതാധേയം വരരാധേയം 
കേയുരാംഗനിഷംഗം പ്രണമത ദേവേശം ഗുഹമാവേശം 

വിഷ്ണുബ്രഹ്മസമര്‍ച്യം - വിഷ്ണുവിനാലും ്രഹ്മാവിനാലും ആദ 
രപൂര്‍വ്വം പൂജിക്കപ്പെടുന്നവനും; ഭക്തജനാദിത്യം - ഭക്തജനങ്ങള്‍ക്കു മോക്ഷ 
മാര്‍ഗ്ഗത്തില്‍ സൂര്യനെപ്പോലെ പ്രകാശമരുളുന്നവനും; വരുണാതിഥ്യം - ചിര 
കാലം വരുണന്‍െറ അതിഥിയായി കഴിഞ്ഞവനും; ഭാവാഭാവജഗത്രയരുപം - 
ഉണ്മയും ഇല്ലായ്മയുംകൊണ്ടു നിറഞ്ഞ ജഗ്രതയത്തിന്‍െറ രൂപം കൈക്കൊ 
ണ്ടിരിക്കുന്നവനും; അഥ അരൂപം - എന്നാലും രൂപമൊന്നുമില്ലാത്തവനും; 
ജിതസാരുപം - തുല്യതയില്ലാത്തവനും; നാനാഭുവനസമാധേയം - വിവിധ 
തരത്തിലുള്ള പ്രപഞ്ചങ്ങള്‍ക്കിരിപ്പിടവും; വിനുതാധേയം - ഭക്തന്മാര്‍ക്കവ 
ലംബവും; വരരാധേയം- ശ്രേഷ്ഠന്മാരാല്‍ ആരാധിക്കപ്പെടുന്നവനും; കേയൂ 
രാംഗനിഷംഗം - തോള്‍വളശധരിച്ച തോളില്‍ ആവനാഴിയോടുകൂടിയവനും; 
ദേവേശം - ദേവന്മാരുടെ പ്രഭുവും; ആവേശം- എങ്ങും നിറഞ്ഞു വിലസുന്ന 
വനുമായ; ഗുഹം-സുബ്രഹ്മണ്യനെ; പ്രണമത - നമസ്കരിച്ചുപാസിക്കുവിന്‍. 
വിഷ്ണുവിനാലും ബ്രഹ്മാവിനാലും ആദരപൂര്‍വ്വം പൂജിക്കപ്പെടുന്നവനും 
ഭക്തജനങ്ങള്‍ക്കു മോക്ഷമാര്‍ഗ്ഗത്തില്‍ സൂര്യനെപ്പോലെ പ്രകാശമരു 
ളുന്നവനും ചിരകാലം വരുണന്‍െറ അതിഥിയായി കഴിഞ്ഞവനും ഉണ്മയും 
ഇല്ലായ്മയും കൊണ്ടുനിറഞ്ഞ ജഗ്രതയത്തിന്‍െറ രൂപം കൈക്കൊണ്ടി 
രിക്കുന്നവനും എന്നാലും രൂപമൊന്നുമില്ലാത്തവനും തുല്യതയില്ലാത്തവനും 
വിവിധ തരത്തിലുള്ള പ്രപഞ്ചങ്ങള്‍ക്കിരിപ്പിടവും ഭക്തന്മാര്‍ക്കവലംബവും ശ്രേ 
ഷ്ഠന്മാരാല്‍ ആരാധിക്കപ്പെടുന്നവനും തോള്‍വള ധരിച്ചതോളില്‍ ആവനാ 
ഴിയോടുകൂടിയവനും ദേവന്മാരുടെ പ്രഭുവും എങ്ങും നിറഞ്ഞു വിലസുന്നവ 
നുമായ സുബ്രഹ്മണ്യനെ നമസ്കരിച്ചുപാസിക്കുവിന്‍. 


പ്രണമത ദേവേശം ഗുഹമാവേശം 


ഗുഹന്‍െറ സേനാപതിത്വം വ്യക്തമാക്കുന്നതാണ്‌ കേയൂരാംഗ നിഷംഗം' 
എന്ന വിശേഷണം. കേയുരം - തോള്‍വള; നിഷംഗം - ആവനാഴി. 


ഗുഹാഷ്ടകം 107 





ഭക്തജനാദിത്യം, വിനുതാധേയം, വരരാധേയം” എന്നീ വിശേഷണങ്ങള്‍ 
ഭഗവാന്‍െറ ഭക്തരപിയത്വം വെളിപ്പെടുത്തുന്നു. “ജിതസാരൂപം', എന്നത്‌ 
സനന്ദര്യാതിശയത്തെ വെളിപ്പെടുത്തുന്നു. സമാനരുപങ്ങളെയൊക്കെ ജയിച്ചു 
തുല്യതയില്ലാതെ വിളങ്ങുന്നതാണ്‌ ഗുഹരൂപമെന്നു താത്‌ പര്യം. 
വരുണാതിഥ്യം” എന്നത്‌ സുത്രഹ്മണ്യന്‍െറ ജനനത്തെ സൂചിപ്പിക്കുന്ന 
കാര്യമാണ്‌. പാര്‍വ്വതിയുമായി രതിക്രീഡയിലേര്‍പ്പെട്ട ശിവന്‍െറ ബീജം 
സ്രവിച്ച്‌ ആദ്യം പതിച്ചത്‌. അഗ്നിയിലാണ്‌. അഗ്നിയ്ക്കതു താങ്ങാന്‍ കഴിയാതെ 
ഗംഗയില്‍ നിക്ഷേപിച്ചു. കുറേക്കാലം അതു ഗംഗയില്‍ സൂക്ഷിക്കപ്പെട്ടു. 
നദികളുടേയും സമുദ്രങ്ങളുടെയും ദേവനാണല്ലോ വരുണന്‍. ഇങ്ങനെ 
ബീജരുപനായ സുബ്രഹ്മണ്യന്‍ വളരെക്കാലം വരുണനെ ആശ്രയിച്ചു കഴിഞ്ഞ 
കാര്യം സൂചിപ്പിക്കുന്നതാണ്‌ “വരുണാതിഥ്യം' എന്ന പദം. മറെറല്ലാ 
വിശേഷണങ്ങളും ഗുഹന്‍ സ്രഹ്മപതീകമാണെന്നു വെളിപ്പെടുത്തുന്നവ 
യാണ്‌. വിഷ്ണുവും പ്രഹ്മാവുമെല്ലാം സദാ തിരയുന്ന സത്യമാണല്ലോ 
പരബ്രഹ്മം. മുന്നു ലോകങ്ങളും ആനന്ദഘനമായ ബ്രഹ്മത്തില്‍ കാണപ്പെടുന്ന 
കാഴ്ചകളാണ്‌. ലോകാനുഭവങ്ങളെല്ലാം “ഉണ്ട്‌, ഇല്ല' എന്നിങ്ങനെ യഥാക്രമം 
ഭാവാഭാവ അനുഭവങ്ങളെ കൊണ്ടു നിറഞ്ഞതാണ്‌. മായാരുപങ്ങള്‍ 
കാണപ്പെടുന്നുണ്ടെങ്കിലും ്രഹ്മം യഥാര്‍ത്ഥത്തില്‍ അരൂപമാണ്‌. ഇങ്ങനെ 
ബ്രഹ്മപ്രതീകമായി ഭക്തവത്സലനായി എങ്ങും നിറഞ്ഞു വിളങ്ങുന്ന ഗുഹനെ 
നമസ്കരിച്ചുപാസിക്കുവിന്‍. 


3 സ്കന്ദം കുങ്കുമവര്‍ണ്ണം സ്പന്ദമുദാനന്ദം പരമാനന്ദം 
ജ്യോതിഃസ്തോമനിരന്തരരമ്യമഹസ്സാമ്യം മനസായാമ്യം 
മായാശൃംഖലബന്ധവിഹീനമനാദീനം പരമാദീനം 
ശോകാപേതമുദാന്തം പ്രണമത ദേവേശം ഗുഹമാവേശം 


സ്‌കന്ദം-സ്കന്നമായ ശിവബീജത്തില്‍ നിന്നു ജനിച്ചവനും; കുങ്കുമ 
വര്‍ണ്ണം - കുങ്കുമം പോലെ ചുവപ്പുനിറമുള്ളവനും; സ്പന്ദം - ഉത്സാഹ 
ഭരിതനും; ഉദാനന്ദം - മററുള്ളവര്‍ക്കാനന്ദം പകരുന്നവനും; പരമാനന്ദം - 
സ്വയം പരമാനന്ദ സ്വരൂപിയായുള്ളവനും; ജ്യോതിഃസ്‌ തോമനിരന്തര 
രമ്യമഹസ്സാമ്യം - കാന്തി സമൂഹം ഇടതടവില്ലാതെ പ്രസരിപ്പിച്ചു മനസ്സിനെ 
ആകര്‍ഷിക്കുന്ന തേജസ്സിനു തുല്യമായുള്ളവനും; മനസാ അയാമ്യം - 
മനസ്സുകൊണ്ടു കണ്ടെത്താന്‍ കഴിയാത്തവനും; മായാശ്യംഖലബന്ധവിഹീനം 
- മായയുടെ ചങ്ങലക്കെട്ടു ബാധിക്കാത്തവനും; അനാദീനം - ആദിയില്ലാ 
ത്തവനും, പരമാദീനം - പ്രപഞ്ചത്തിന്‍െറ പരമകാരണവും; ശോകാപേതം - 
ശോകത്തിന്‍െറ കളങ്കം പുരളാത്തവനും; ഉദാന്തം - ഇന്ദ്രിയങ്ങളെയെല്ലാം 
പാട്ടിലാക്കിയവനും; ദേവേശം - ദേവന്മാരുടെ പ്രഭുവും; ആവേശം - എങ്ങും 
നിറഞ്ഞു വിളങ്ങുന്നവനുമായ; ഗുഹം - സുബ്രഹ്മണ്യനെ; പ്രണമത - 
നമസ്കരിച്ചുപാസിക്കുവിന്‍. 
സ്കന്നമായ ശിവബീജത്തില്‍ നിന്നു ജനിച്ചവനും കുങ്കുമംപോലെ 
ചുവപ്പുനിറമുള്ളവനും ഉത്സാഹഭരിതനും മററുള്ളവര്‍ക്കാനന്ദം പകരുന്നവനും 
സ്വയം പരമാനന്ദ സ്വരൂപിയായുള്ളവനും കാന്തിസമൂഹം ഇടതടവില്ലാതെ 


108 (രനാരായണ ഗുരുദേവക്യതികള്‍ സത്മുരീണഷഥ്യാക്യാനം - ഭാഗം 7 








പ്രസരിപ്പിച്ചു മനസ്സിനെ ആകര്‍ഷിക്കുന്ന തേജസ്സിനു തുല്യമായിട്ടുള്ളവനും 
മനസ്സുകൊണ്ടു കണ്ടെത്താന്‍ കഴിയാത്തവനും മായയുടെ ചങ്ങലക്കെട്ട്‌ 
ബാധിക്കാത്തവനും ആദിയില്ലാത്തവനും പ്രപഞ്ചത്തിന്‍െറ ആദികാരണവും 
ശോകത്തിന്‍െറ കളങ്കം പുരളാത്തവനും ഇന്ദ്രിയങ്ങളെയെല്ലാം പാട്ടിലാക്കി 
യവനും ദേവന്മാരുടെ പ്രഭുവും എങ്ങും നിറഞ്ഞു വിളങ്ങുന്നവനുമായ 
സുബ്രഹ്മണ്യനെ നമസ്കരിച്ചുപാസിക്കുവിന്‍. 


പ്രണമുത ദേവേശം ഗുഹമാവേശം 


ഇവിടെ സ്‌കന്ദം, കുങ്കുമവര്‍ണ്ണം എന്ന രണ്ടു വിശേഷണങ്ങള്‍ സഗുണ 
രൂപത്തിനു പ്രാധാന്യം നല്‍കുന്നവയാണ്‌. ശിവന്‍െറ സ്കന്നമായ ബീജത്തില്‍ 
നിന്നും ജനിച്ചതുകൊണ്ടാണ്‌ സുബ്രഹ്മണ്യന്‍ സ്‌കന്ദന്‍ എന്നു പേരുകിട്ടിയത്‌. 
“സ്പന്ദം' എന്നു തുടങ്ങുന്ന മറെറല്ലാ വിശേഷണങ്ങളും ഗുഹന്‍െറ ബ്രഹ്മ 
പ്രതീകത്വം വിവരിക്കുന്നവയാണ്‌. ഉല്‍സാഹപൂര്‍വ്വം മായാസ്പന്ദനത്തില്‍ 
പ്പെട്ടു സൃഷ്ടിസ്ഥിതിലയങ്ങള്‍ നടത്തുന്നവനാണ്‌ ഭഗവാന്‍. സ്വയം ആനന്ദ 
സ്വരൂപിയും മററുള്ളവര്‍ക്ക്‌ ആനന്ദം പകരുന്നവനുമാണ്‌ ഭഗവാന്‍. ജ്യോതി 
സ്സുകളുടെയെല്ലാം ജ്യോതിസ്സാണ്‌ പരര്ബഹ്മം. മനസ്സിനു ഭാവന ചെയ്യാന്‍ 
കഴിയാത്തതാണ്‌ അഖണ്ഡബോധസ്വരുപമായ ബ്രഹ്മം. ബ്രഹ്മത്തില്‍ മായ 
സ്പന്ദിക്കുന്നുണ്ടെങ്കിലും (ബഹ്മസ്വരുപം അതുകൊണ്ട്‌ അണുപോലും 
കളങ്കപ്പെടുന്നില്ല. ്രഹ്മം മറെറാന്നില്‍ നിന്നും ഉണ്ടായതല്ലാത്തതുകൊണ്ട്‌ 
അതനാദിയാണ്‌. പ്രപഞ്ചത്തിനു മുഴുവന്‍ പരമകാരണമായതുകൊണ്ട്‌ അതു 
പരമാദിയുമാണ്‌. ശോകച്ഛായ കലരാത്തതാണ്‌ ബ്രഹ്മാനന്ദം. ഇന്ദ്രിയ 
ങ്ങളെല്ലാം അവിടെ ഉപശമിക്കുന്നു. ഈ രൂപത്തിലെല്ലാം എങ്ങും നിറഞ്ഞിരി 
ക്കുന്ന ഗുഹനെ നമസ്കരിച്ചുപാസിക്കുവിന്‍. 


4 വ്യാളവ്യാവ്ൃതഭൂഷം ഭസ്മസമാലേപം ഭുവനാലേപം 
ജ്യോതിശ്ചരകസമര്‍പ്പിതകായാമനാകായ വ്യയമാകായം 
ഭക്ത്രതാണനശക്ത്യായുക്തമനുദ്യുക്തം പ്രണയാസക്തം 
സുബ്രഹ്മണ്യമരുണ്യം പ്രണമത ദേവേശം ഗുഹമാവേശം. 


വ്യാളവ്യാവൃതഭുഷം-പാമ്പുകളെ ചുററിപ്പിണച്ച്‌ അലങ്കാരമായി അണി 
ഞ്ഞിട്ടുള്ളവനും; ഭസ്മസമാലേപം-ഭസ്മം ദേഹം മുഴുവന്‍ പുശിയിട്ടുള്ളവനും; 
ഭുവനാലേപം-പ്രപഞ്ചമാകുന്ന കുറിക്കൂട്ടണിഞ്ഞവനും; ജ്യോതിശ്വരക 
സമര്‍പ്പിതകായം-സൂര്യചന്ദ്രദിതേജോ ഗോളങ്ങള്‍ക്കു സ്വന്തം ദേഹം 
പകുത്തുകൊടുത്തവനും; അനാകായവ്യയം-ഇരിപ്പിടത്തിനൊരിക്കലും 
നാശമില്ലാത്തവനും; ആകായം-എന്നാല്‍ മറെറല്ലാററിനും ഇരിപ്പിടമായിട്ടുള്ള 
വനും; ഭക്തതാണനശക്ത്യായുക്തം-ഭക്തന്മാരെ രക്ഷിക്കുവാന്‍ വേണ്ട 
കരുത്തുള്ളവനും; അനുദ്യുക്തം - എടുത്തു ചാടാത്തവനും; പ്രണയാസക്തം- 
ഭജിക്കുന്നവരില്‍ സ്നേഹമുള്ളവനും; സുസ്രഹ്മണ്യം-വ്യക്തമായ ബ്രഹ്മ 
തേജസ്സോടുകൂടിയവനും; അരുണ്യം - അരുണനിറമുള്ളവനും; ദേവേശം- 
ദേവന്മാരുടെ പ്രഭുവും; ആവേശം - എങ്ങും നിറഞ്ഞുനില്‍ക്കുന്നവനുമായ; 
ഗുഹം - സുബ്രഹ്മണ്യനെ; പ്രണമത - നമസ്കരിച്ചുപാസിക്കുവിന്‍. 


ഗുഹാഷ്ട്കം 109 


പാമ്പുകളെ ചുററിപ്പിണച്ച്‌ അലങ്കാരമായി അണിഞ്ഞിട്ടുള്ളവനും ഭസ്മം 
ദേഹം മുഴുവന്‍ പുശിയിട്ടുള്ളവനും പ്രപഞ്ചമാകുന്ന കുറിക്കൂട്ടണിഞ്ഞവനും 
സുര്യചന്ദ്രാദി തേജോഗോളങ്ങള്‍ക്ക്‌ സ്വന്തം ദേഹം പകുത്തു കൊടുത്തവനും 
ഇരിപ്പിടത്തിനൊരിക്കലും നാശമില്ലാത്തവനും എന്നാല്‍ എല്ലാററിനും 
ഇരിപ്പിടമായിട്ടുള്ളവനും ഭക്തന്മാരെ രക്ഷിക്കുവാന്‍വേണ്ട കുരുത്തുള്ളവനും 
എടുത്തുചാട്ടമില്ലാത്തവനും ഭജിക്കുന്നവരില്‍ സ്നേഹമുള്ളവനും വ്യക്തമായ 
ബ്രഹ്മതേജസ്സോടുകൂടിയവനും അരുണശോഭയുള്ളവനും ദേവന്മാരുടെ 
്രഭുവും എങ്ങും നിറഞ്ഞുനില്‍ക്കുന്നവനുമായ സുരബഹ്മണ്യനെ 
നമസ്‌ക്കരിച്ചുപാസിക്കുവിന്‍. 


പ്രണമത ദേവേശം ഗുഹമാവേശം 


മുന്‍ ശ്ലോകങ്ങളിലെന്നപോലെ ഭക്തവാല്‍സല്യം പ്രകടമാക്കുന്നവയാണ്‌ 
പലവിശേഷണങ്ങളും. അച്ഛന്‍ സര്‍പ്പഭൂഷണനായതുകൊണ്ട്‌ മകനെയും 
അങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നു. ഭസ്മാലേപനായി ചിത്രീകരിച്ചതും 
അതുകൊണ്ടുതന്നെ. മറെറല്ലാം സുബ്രഹ്മണ്യന്‍ ബ്രഹ്മപതീകമാണെന്നു 
കാണിക്കുന്ന വിശേഷണങ്ങളാണ്‌. ബ്രഹ്മതേജസ്സു തെളിഞ്ഞുനില്‍ക്കുന്നവന്‍ 
എന്നാണ്‌ സുബ്രഹ്മണ്യപദത്തിനര്‍ത്ഥം. ആകായം - ഇരിപ്പിടം. ഇരിപ്പിടത്തിനു 
നാശമില്ലാത്തവനാണ്‌ ഭഗവാന്‍. പ്രഹ്മസ്വരൂപം തന്നെയാണ്‌ ബ്രഹ്മത്തിന്‍െറ 
ഇരിപ്പിടം. അതിനൊരിക്കലും ഒരഴിവുമില്ല. (പപഞ്ചത്തിനു മുഴുവന്‍ 
അതിരിപ്പിടവുമാണ്‌. പ്രപഞ്ചം ബ്രഹ്മമണിഞ്ഞിരിക്കുന്ന കുറിക്കൂട്ടാണെന്നു 
കാണിക്കുന്ന പദമാണ്‌ “ഭൂവനാലേപം' എന്നത്‌. ഇങ്ങനെയെല്ലാമുള്ള 
സുബ്രഹ്മണ്യനെ നമസ്കരിച്ചുപാസിക്കുവിന്‍. 


5 ശ്രീമത്‌ സുന്ദരകായം ശിഷ്ടജനാസേവ്യം സുജടാസേവ്യം 
സേവാതുഷ്ടസമര്‍പ്പിതസൂത്രമഹാസ്ത്രം നിജഷഡ്വക്ത്രം 
പ്രത്യര്‍ത്ഥ്യാനതപാദസരോരുഹമാവാഹം ഭവഭീദാഹം 
നാനായോനിമയോനിം പ്രണമതദേവേശം ഗുഹമാവേശം. 


ശ്രീമത്‌ സുന്ദരകായം - ശോഭയുള്ള സുന്ദര ശരീരത്തോടുകുടിയവനും; 
ശിഷ്ടജനാസേവ്യം - സജ്ജനങ്ങളാല്‍ സദാ പൂജിക്കപ്പെടുന്നവനും; സുജടാ 
സേവ്യം- മനോഹരമായ ജടകൊണ്ട്‌ അലംകൃതനും; സേവാതുഷ്ടസമര്‍പ്പിത 
സൂത്രമഹാസത്രംഏ- സേവകൊണ്ടു സന്തോഷിച്ചു തന്നിലുള്ള ഹിരണ്യഗര്‍ഭ 
തേജസ്സിന്‍െറ ഒരു ഭാഗം അഗ്നിക്കു സമര്‍പ്പിച്ചവനും; നിജഷഡ്വക്ത്രം - ഒരു 
മുഖത്തെ ആറാക്കിത്തീര്‍ത്തവനും; പ്രത്യര്‍ത്ഥാനത പാദസരോരുഹം - 
ശ്രതുക്കളാല്‍ പോലും നമിക്കപ്പെടുന്ന പാദപത്മത്തോടുകൂടിയവനും; 
ഭവഭീദാഹം - സംസാരഭയത്തെ പാടെ ഇല്ലാതാ ക്കുന്നവനും; നാനായോനിം 
- വിവിധ പ്രപഞ്ചദൃശ്യങ്ങള്‍ക്കുല്‍പത്തിസ്ഥാനവും; അയോനിം - മറെറാന്നില്‍ 
നിന്നു ജനിക്കാത്തവനും; ദേവേശം-ദേവന്മാരുടെ പ്രഭുവും; ആവേശം- 
എങ്ങും നിറഞ്ഞു തിങ്ങുന്നവനുമായ; ഗുഹം - സുബ്രഹ്മണ്യനെ; പ്രണമത-- 
നമസ്കരിച്ചുപാസിക്കുവിന്‍. 


ശോഭയുള്ള സുന്ദര ശരീരത്തോടുകുടിയവനും സജ്ജനങ്ങളാല്‍ സദാ 
പൂജിക്കപ്പെടുന്നവനും മനോഹരമായ ജടകൊണ്ട്‌ അലംകൃതനും സേവ 


110 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സനമ്ധുര്‍ണവഡ്യാഖ്യാനം - ഭാഗം 7 
കൊണ്ട്‌ സന്തോഷിച്ച്‌ തന്നിലുള്ള ഹിരണൃഗര്‍ഭതേജസ്സിന്‍െറ ഒരു ഭാഗം 
അഗ്നിക്കു സമര്‍പ്പിച്ചവനും ഒരു മുഖത്തെ ആറാക്കിത്തീര്‍ത്തവനും 
ശ്രതുക്കളാല്‍പോലും നമിക്കപ്പെടുന്ന പാദപത്മത്തോടുകൂടിയവനും സംസാ 
രഭയത്തെ പാടെ ഇല്ലാതാക്കുന്നവനും വിവിധ പ്രപഞ്ചദൃശ്യങ്ങള്‍ക്കുല്‍പത്തി 
സ്ഥാനവും മറെറാന്നില്‍നിന്നും ജനിക്കാത്തവനും ദേവന്മാരുടെ പ്രഭുവും 
എങ്ങും നിറഞ്ഞുനില്‍ക്കുന്നവനുമായ സുബ്രഹ്മണ്യനെ നമസ്കരിച്ചുപാ 
സിക്കുവിന്‍. 


പ്രണമത ദേവേശം ഗുഹമാവേശം 


പ്രപഞ്ചദൃശ്യങ്ങള്‍ക്കെല്ലാം ഉല്‍പത്തിസ്ഥാനവും മറെറാന്നില്‍നിന്നു ജ 
നിക്കാത്ത പരമകാരണവുമായ ബ്രഹ്മത്തിന്‍െറ പ്രതീകമാണു ഗുഹന്‍. സം 
സാരഭയം പാടെ ഒടുക്കാന്‍ കഴിവുള്ള ആ ദേവന്‍െറ പാദത്തില്‍ ശത്രു 
ക്കള്‍പോലും കുമ്പിട്ടുകൂപ്പുന്നു. പാര്‍വ്വതിയുമായുള്ള രതിക്രീഡയില്‍ 
ശിവനു ബീജം സ്രവിച്ചു. തുടര്‍ന്നാബീജത്തെ അഗ്നിയില്‍ സമര്‍പ്പിച്ചു. കു 
റേക്കാലം അഗ്നി അതു തന്നില്‍ സൂക്ഷിച്ചു. അതിന്‍െറ ഫലമായി ആ ബീ 
ജത്തിലുണ്ടായിരുന്ന ഹിരണൃഗര്‍ഭതേജസ്സിന്‍െറ ഒരു ഭാഗം അഗ്നിക്കു പകര്‍ന്നു 
കിട്ടി. സുവര്‍ണ്ണതേജസ്സുള്ളില്‍ ധരിക്കുന്ന പ്രപഞ്ചാദിയിലെ പ്രാണനാണു 
ഹിരണ്യഗര്‍ഭന്‍. വേദാന്ത ഭാഷയില്‍ ഹിരണ്യഗര്‍ഭനെ സൂത്രം എന്നു വി 
ളിക്കുന്നു. പ്രപഞ്ചത്തെ മുഴുവന്‍ കോര്‍ത്തിണക്കുന്ന പ്രാണന്‍ എന്നാണു 
സൂത്രപദതാല്‍പര്യം. ഹിരണ്യഗര്‍ഭതേജസ്സു നിറഞ്ഞു തിങ്ങുന്നതായിരുന്നു 
ശിവബീജം അതില്‍നിന്നും തേജസ്സു പകര്‍ന്നുകിട്ടിയതുകൊണ്ടാണ്‌ അഗ്നിക്കീ 
സ്വര്‍ണ്ണനിറമുണ്ടായത്‌. അങ്ങനെ തന്നെ ആദരപൂര്‍വ്വം ബീജാവസ്ഥയില്‍ 
സൂക്ഷിച്ചുരക്ഷിച്ചതില്‍ സന്തുഷ്ടനായി ഹിരണ്യഗര്‍ഭന്‍െറ മഹത്തായ 
തേജസ്‌ സുബ്രഹ്മണ്യന്‍ ഒരു ഭാഗം അഗ്നിക്കു സമര്‍പ്പിച്ചു. കുറേക്കഴിഞ്ഞ്‌ 
അഗ്നി ബീജം ഗംഗയെ ഏല്‍പ്പിച്ചു. ഗംഗ വീണ്ടും അതിനെ ശരവണക്കാട്ടില്‍ 
സമര്‍പ്പിച്ചു. അവിടെവച്ചാണു ബീജം ശിശുരുപം കൈകൊള്ളുന്നത്‌. കൃത്തി 
കകള്‍ എന്നറിയപ്പെടുന്ന ആറുദേവിമാരാണു കുട്ടിയെ മുലകൊടുത്ത്‌ 
വളര്‍ത്തിയത്‌. ആദ്യം ഒരു മുഖം മാത്രമാണുണ്ടായിരുന്ന കുഞ്ഞ്‌ ആറമ്മമാ 
രെയും പ്രീണിപ്പിക്കാനായി അറുമുഖനായി ഭവിച്ചു. കൃത്തികകള്‍ വളര്‍ത്തി 
യതുകൊണ്ടാണ്‌ കാര്‍ത്തികേയന്‍ എന്ന പേരുണ്ടായത്‌. അറുമുഖന്‍ സുന്ദ 
രനും ശിഷ്ടജനസേവ്യനുമാണ്‌. അങ്ങനെയുള്ള സുബ്രഹ്മണ്യനെ നമസ്ക 
രിച്ചുപാസിക്കുവിന്‍. 


6 മാന്യം മുനിഭിരമാന്യം മഞ്ജുജടാസര്‍പ്പം ജിതകന്ദര്‍പ്പം 
ആകല്‍പാമൃതതരളതരംഗമനാസംഗം സകലാസംഗം 
ഭാസാഹ്യധരിതഭാന്ധന്തം ഭവികസ്വാന്തം ജിതഭീസ്വാന്തം 
കാമം കാമനികാമം പ്രണമത ദേവേശം ഗുഹാമാവേശം. 

മാന്യം - എല്ലാവരാലും മാനിക്കപ്പെടുന്നവനും; മുനിഭിരമാന്യം - മുനി 
കള്‍ക്കുപോലും അളക്കാന്‍ കഴിയാത്ത രൂപത്തോടു കൂടിയവനും; മഞ്ജുജ 
ടാസര്‍പ്പം - മനോഹരമായ ജടയില്‍ സര്‍പ്പത്തെ അലങ്കാരമായി അണിഞ്ഞി 


ഗുഹാഷ്ടകം 111 


ട്ടുള്ളവനും; ജിതകന്ദര്‍പ്പം - കാമനെ ജയിച്ചവനും; ആകല്‍പാമൃതതരളതരംഗം 
- ചുററിലും പ്രളയജലം പോലെ ആനന്ദാമൃതം ഇളകി അലയടിച്ചുകൊണ്ടി 
രിക്കുന്നവനും; അനാസംഗം- ലോകവിഷയങ്ങളോടൊന്നും സംഗമില്ലാത്ത 
വനും; സകലാസംഗം - എന്നാല്‍ എല്ലാമായും ബന്ധപ്പെട്ടവനും; ഭാസാഹി 
അധരിതഭാസ്വന്തം - കാന്തികൊണ്ടുതന്നെ സുര്യനെ തരംതാഴ്ത്തുന്നവനും; 
ഭവികസ്വാന്തം - സജ്ജനങ്ങളുടെ ഉള്ളിലിരിക്കുന്നവനും; ജിതഭീസ്വാന്തം - 
നിര്‍ഭയഹൃദയനും; കാമംകാമനികാമം - ഭക്തന്മാരുടെ എല്ലാവിധ കാമ 
ങ്ങള്‍ക്കും ഇരിപ്പിടവും; ദേവേശം - ദേവന്മാരുടെ പ്രഭുവും; ആവേശം - എങ്ങു 
നിറഞ്ഞുനില്‍ക്കുന്നവനുമായ; ഗുഹം - സുബ്രഹ്മണ്യനെ; പ്രണമത - നമ 
സ്കരിച്ചുപാസിക്കുവിന്‍. 
എല്ലാവരാലും മാനിക്കപ്പെടുന്നവനും മുനികള്‍ക്കുപോലും അളക്കാന്‍ 
കഴിയാത്ത രൂപത്തോടുകൂടിയവനും മനോഹരമായ ജടയില്‍ സര്‍പ്പത്തെ 
അലങ്കാരമായി അണിഞ്ഞിട്ടുള്ളവനും കാമനെ ജയിച്ചവനും ചുററിലും 
പ്രളയജലംപോലെ ആനന്ദാമൃതം ഇളകി അലയടിച്ചുകൊണ്ടിരിക്കുന്നവനും 
ലോകവിഷയങ്ങളൊടൊന്നും സംഗമില്ലാത്തവനും എന്നാല്‍ എല്ലാമായും 
ബന്ധപ്പെട്ടവനും കാന്തികൊണ്ടുതന്നെ സൂര്യനെ തരംതാഴ്ത്തുന്നവനും 
സജ്ജനങ്ങളുടെ ഉള്ളിലിരിക്കുന്നവനും നിര്‍ഭയഹൃദയനും ഭക്തന്മാരുടെ 
എല്ലാവിധ കാമങ്ങള്‍ക്കും ഇരിപ്പിടവും ദേവന്മാരുടെ പ്രഭുവും എങ്ങും 
നിറഞ്ഞുനില്‍ക്കുന്നവനുമായ സുബ്രഹ്മണ്യനെ നമസ്കരിച്ചുപാസിക്കുവിന്‍. 


പ്രണമത ദേവേശം ഗുഹമാവേശം 


ഭക്തവാല്‍സല്യം, രൂപസൂന്ദര്യം, തേജോമയത്വം ഇവ ഇഷ്ടദേവനില്‍ 
ഭാവന ചെയ്യുന്നതാണു ഉപാസനാ സ്രമ്പദായം. ഏതേതു വിശിഷ്ടഭാവന 
കള്‍ ഇഷ്ടദേവനില്‍ ഭാവന ചെയ്യുന്നുവോ ആ വൈശിഷ്യ്യങ്ങള്‍ ക്രമേണ ഉ 
പാസകന്‍െറ ഹൃദയ സമ്പത്തുകളായി ഭവിക്കും. ഇതാണുപാസനാരഹസ്യം. 
ഇഷ്ടദേവനില്‍ നിര്‍ഭയത്വം ഭാവനചെയ്താല്‍ ആ നിര്‍ഭയത്വം ക്രമേണ ഉ 
പാസകനു വന്നുചേരും. തേജോമയത്വം ഭാവന ചെയ്താല്‍ ഉപാസകന്‍ തേ 
ജോമയനാകും. ഇഷ്ടദേവനുചുററും പ്രളയജലംപോലെ ആനന്ദാമൃതം ഭാ 
വനചെയ്താല്‍ ഇഷ്ടദേവനിരുന്നരുളുന്ന ഉപാസകചിത്തം ആനന്ദംകൊണ്ടു 
നിറയും. ഇഷ്ടദേവനില്‍ ബ്രഹ്മരൂപം ഭാവനചെയ്താല്‍ ചിത്തം ്രഹ്മാനുഭ 
വത്തിനു പാകപ്പെടും. ഈ ഉപാസനാരഹസ്യം നല്ലവണ്ണം ്രായോഗികമാ 
കത്തക്കവണ്ണമാണു ഗുരുദേവന്‍ എല്ലാ സ്തോത്രങ്ങളും രചിച്ചിരിക്കുന്നത്‌. 
മുനികള്‍ക്കുപോലും അളക്കാന്‍ കഴിയാത്ത രൂപത്തോടുകൂടിയത്‌ എന്നു പ 
റഞ്ഞിരിക്കുന്നത്‌ സുബ്രഹ്മണ്യന്‍െറ ബ്രഹ്മപ്രതീകത്വം വ്യക്തമാക്കാനാണ്‌. 
മാനം-അളവ്‌; മാനം ചെയ്യപ്പെടാവുന്നവന്‍ മാന്യന്‍. മാനം ചെയ്യപ്പെടാന്‍ ക 
ഴിയാത്തവന്‍-അമാന്യന്‍ 


7 ശിഷ്ടം ശിവജനതുഷ്ടം ബുധഹൃദയാകൃഷ്ടം ഹൃതപാപിഷ്ഠം 
നാദാന്തദ്യുതിമേകമനേകമനാസംഗം സകലാസംഗം 
ദാനവിനിര്‍ജ്ജിതനിര്‍ജ്ജരദാരുമഹാഭീരും തിമിരാഭീരും 
കാലാകാലമകാലം പ്രണമത ദേവേശം ഗുഹമാവേശം. 


112 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





ശിഷ്ടം - പ്രപഞ്ചമെല്ലാം മഞ്ഞുമറഞ്ഞാലും അവശേഷിക്കുന്നവനും; 
ശിവജനതുഷ്ടം - മംഗളസ്വരുപികളായ ഭക്തന്മാരാല്‍ സന്തോഷിക്കപ്പെടുന്നവ 
നും; ബുധഹൃദയാകൃഷടം - സത്യാന്വേഷികളുടെ ഹൃദയത്താല്‍ ആ 
കര്‍ഷിക്കപ്പെടുന്നവനും; ഹൃതപാപിഷ്ഠം- അത്യന്തം പാപികളായ അസുരന്മാ 
രെയും മററും നശിപ്പിക്കുന്നവനും; നാദാന്തദ്യുതിം - അനാഹതധ്വനിക്കുള്ളില്‍ 
പ്രതിബിംബിക്കുന്ന കാന്തിയോടുകൂടിയവനും; ഏകം - രണ്ടില്ലാത്തവനും; 
അനേകം - എന്നാല്‍ പലതായി കാണപ്പെടുന്നവനും; അനാസംഗം - ഒന്നി 
നോടും സംഗമില്ലാത്തവനും; സകലാസംഗം - എന്നാല്‍ എല്ലാററിനോടും 
ബന്ധപ്പെട്ടവനും; ദാനവിനിര്‍ജ്ജിത നിര്‍ജ്ജരദാരു മഹാഭീരും - ദാനം കൊണ്ടു 
തോല്‍പിച്ചു കല്‍പവൃക്ഷത്തെ മഹാഭീരുവാക്കിത്തീര്‍ത്തവനും; തിമിരാഭീരും 
ചുററുപാടുകളില്‍നിന്നും ഇരുട്ടിനെ ഭീരുവാക്കി ഓടിക്കുന്നവനും; കാലാകാലം 
- സമയാസമയങ്ങളെ തിരിച്ചറിയുന്നവനും; അകാലം - കാലത്തെ കടന്നു 
നില്‍ക്കുന്നവനും; ദേവേശം - ദേവന്മാരുടെ പ്രഭുവും; ആവേശം - എങ്ങും 
നിറഞ്ഞുതിങ്ങുന്നവനുമായ; ഗുഹം സുബ്രഹ്മണ്യനെ; പ്രണമത - നമസ്ക 
രിച്ചുപാസിക്കുവിന്‍ 
പ്രപഞ്ചമെല്ലാം മാഞ്ഞുമറഞ്ഞാലും അവശേഷിക്കുന്നവനും മംഗളസ്വ 
രൂപികളായ ഭക്തന്മാരാല്‍ സന്തോഷിപ്പിക്കപ്പെടുന്നവനും സത്യാന്വേഷികളുടെ 
ഹൃദയത്താല്‍ ആകര്‍ഷിക്കപ്പെടുന്നവനും അത്യന്തം പാപികളായ അസു 
രന്മാരെയും മററും നശിപ്പിക്കുന്നതിനും അനാഹതധ്വനികളില്‍ പ്രതിബിം 
ബിക്കുന്ന കാന്തിയോടുകൂടിയവനും രണ്ടില്ലാത്തവനും എന്നാല്‍ പലതായി 
കാണപ്പെടുന്നവനും ഒന്നിനോടും സംഗമില്ലാത്തവനും എന്നാല്‍ എല്ലാററി 
നോടും ബന്ധപ്പെട്ടവനും ദാനംകൊണ്ട്‌ തോല്‍പിച്ചു കല്‍പവ്ൃക്ഷത്തെ മഹാ 
ഭീരുവാക്കിത്തീര്‍ത്തവനും ചുററുപാടുകളില്‍നിന്നും ഇരുട്ടിനെ ഭീരുവാക്കി 
ഓടിക്കുന്നവനും സമയാ സമയങ്ങളെ തിരിച്ചറിയുന്നവനും കാലത്തെ 
കടന്നു നില്‍ക്കുന്നവനും ദേവന്മാരുടെ പ്രഭുവും എങ്ങും നിറഞ്ഞുനില്‍ക്കുന്നവ 
നുമായ സുബ്രഹ്മണ്യനെ നമസ്കരിച്ചുപാസിക്കുവിന്‍. 


പ്രണമത ദേവേശം ഗുഹമാവേശം 


ഇഷ്ടദേവന്‍െറ ബ്രഹ്മപ്രതീകത്വവും ഭക്തവാല്‍സല്യവും തന്നെയാണി 
വിടെ ആവര്‍ത്തിച്ചു വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. ഉപാസനാ സ്തോത്രങ്ങളില്‍ 
പദവും ആശയവും ആവര്‍ത്തിക്കുന്നതു ദോഷമല്ലെന്നു നാം മുന്‍പു വെളി 
പ്പെടുത്തിയിട്ടുണ്ടല്ലോ. ബ്രഹ്മം കാലാതീതമാണ്‌. ബോധത്തില്‍ സങ്കല്‍പം 
കൊണ്ടുണ്ടെന്നു തോന്നുന്ന ഒരനുഭവമാണ്‌ കാലം. അപ്പോള്‍ കാലാനുഭവത്തി 
നു മുന്‍പേതന്നെ ബോധം നിലവിലുണ്ടെന്നു തീര്‍ച്ചയാണല്ലോ. പ്രപഞ്ചത്തി 
ന്‍െറ സൃഷ്ടി സ്ഥിതിപ്രളയങ്ങള്‍ സമയാസമയങ്ങളില്‍ സംഭവിക്കുന്നതു 
ബ്രഹ്മത്തിലാണ്‌. അതുകൊണ്ടാണ്‌ സത്യത്തെ “കാലാകാലം എന്നു വിശേ 
ഷിപ്പിച്ചിരിക്കുന്നത്‌. ഇഷ്ട ദേവനില്‍ക്കൂടിയുളവാക്കുന്ന ്രഹ്മബോധം 
അജ്ഞാനമാകുന്ന ഇരുട്ടിനെ ചുററുപാടുകളില്‍ നിന്നും ഭീരുവാക്കി 
ഓടിക്കുന്നു. അതാണ്‌ ദേവന്‍െറ തിമിരാഭീരുത്വം യോഗിയുടെ ഉള്ളില്‍ മുഴങ്ങി 
ക്കേള്‍ക്കുന്ന അനാഹതധ്വനിമദ്ധ്യത്തില്‍ തേജോമയമായി വസ്തുരുപം 
തെളിഞ്ഞുകാണാന്‍കഴിയും. നാദാന്തര്‍വ്വര്‍ത്തിയായ ജ്യോതിസ്സില്‍ ചിത്തം 


ഗുഹാഷ്ടകം 113 


ലയിച്ചുചേരുന്നവന്‍ സംസാരദുഃഖം വിട്ടകലുന്നു. അതുകൊണ്ടാണ്‌ 
നാദാന്തദ്യുതിം എന്ന വിശേഷണം ചേര്‍ത്തിരിക്കുന്നത്‌. ഇങ്ങനെയെല്ലാമുള്ള 
സുബ്രഹ്മണ്യനെ നമസ്കരിച്ചുപാസിക്കുവിന്‍ 


8 നിത്യം നിയമിഹൃദിസ്ഥം സത്യമനാഗാരം ഭുവനാഗാരം 
ബന്ധു കാരുണലളിത ശരീരമുരോഹാരം മഹിമാഹാരം 
കാമാരീകര പീഡിത പാദപയോജാതം ദിവിഭൂജാതം 
കണ്ഠേകാലമകാലം പ്രണമത ദേവേശം ഗുഹമാവേശം 


നിത്യം നിയമിഹൃദിസ്ഥം - ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയമനം 
ചെയ്ത ഭൃഷിമാരുടെ ഹൃദയത്തില്‍ സദാ കുടികൊള്ളുന്നവനും; സത്യം - 
ഒരിക്കലും ഒരു മാററവുമില്ലാത്തവനും; അനാഗാരം - പ്രത്യേകം പാര്‍പ്പിട 
മില്ലാത്തവനും; ഭുവനാഗാരം- എന്നാല്‍ ഭുവനത്തിനു പാര്‍പ്പിടമായിട്ടുള്ളവ 
നും; ബന്ധുകാരുണലളിതശരീരം - ചെമ്പരത്തിപ്പുപോലെ ചുവന്നു മനോ 
ഹരമായ ദേഹത്തോടുകൂടിയവനും; ഉരോഹാരം - മാറില്‍ മുത്തുമാലയ 
ണിഞ്ഞിട്ടുള്ളവനും; മഹിമാഹാരം - മഹത്വം കൊണ്ടു നിറഞ്ഞവനും; കര 
മാരീകര പീഡിതപാദപയോജാതം - ധര്‍മ്മപത്നിയായ ദേവസേന കൈത്തലം 
കൊണ്ടു തലോടി സുഖിപ്പിക്കുന്ന പാദപത്മത്തോടുകൂടിയവനും; ദിവിഭൂജാതം 
- ദിവ്യലോകത്തില്‍ കഴിയവേ തന്നെ ഭക്താനുഗ്രഹത്തിനായി ഭൂമിയില്‍ അവ 
തരിച്ചവനും; കണ്ഠേകാലം - കഴുത്തില്‍ നീലനിറമുള്ളവനും; അകാലം - 
കാലപരിമിതിയെ കടന്നവനും; ദേവേശം - ദേവന്മാരുടെ പ്രഭുവും; ആവേശം 
- എങ്ങും നിറഞ്ഞുനില്‍ക്കുന്നവനുമായ; ഗുഹം - സുബ്രഹ്മണ്യനെ; പ്രണ 
മത - നമസ്കരിച്ചുപാസിക്കുവിന്‍ 
ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയമനം ചെയ്ത ദൃഷിമാരുടെ ഹൃദ 
യത്തില്‍ സദാ കുടികൊള്ളുന്നവനും ഒരിക്കലും ഒരു മാററവുമില്ലാത്തവനും 
പ്രത്യേകം പാര്‍പ്പിടമില്ലാത്തവനും എന്നാല്‍ ഭുവനത്തിനു പാര്‍പ്പിടമാ 
യിട്ടുള്ളവനും ചെമ്പരത്തിപ്പുപോലെ ചുവന്നു മനോഹരമായ ദേഹത്തോടു 
കൂടിയവനും മാറില്‍ മുത്തുമാലയണിഞ്ഞിട്ടുള്ളവനും മഹത്ത്വംകൊണ്ടു 
നിറഞ്ഞവനും ധര്‍മ്മപത്നിയായ ദേവസേന കൈത്തലം കൊണ്ട്‌ തലോടി 
സുഖിപ്പിക്കുന്ന പാദപത്മത്തോടുകൂടിയവനും ദിവ്യലോകത്തില്‍ കഴിയവേ 
തന്നെ ഭക്താനുഗ്രഹത്തിനായി ഭൂമിയില്‍ അവതരിച്ചവനും കഴുത്തില്‍ നീല 
നിറമുള്ളവനും കാലപരിമിതിയെ കടന്നവനും ദേവന്മാരുടെ പ്രഭുവും എങ്ങും 
നിറഞ്ഞുനില്‍ക്കുന്നവനുമായ സുബ്രഹ്മണ്യനെ നമസ്കരിച്ചുപാസിക്കുവിന്‍. 


പ്രണമത ദേവേശം ഗുഹമാവേശം 


ചിദാകാശ സ്വരൂപിയാണ്‌ ബ്രഹ്മം. എങ്കിലും ഭക്തജനങ്ങളെ അനുഗ്ര 
ഹിക്കാന്‍ ഏതുരുപമെടുത്തും ഭഗവാന്‍ ഭൂമിയില്‍ അവതരിക്കും. ദേവസേന 
യെന്നും വള്ളിയെന്നും രണ്ടു ഭാര്യമാരാണ്‌ സുബ്രഹ്മണ്യനുള്ളത്‌. ഇന്ദ്രന്‍െറ 
മകളാണ്‌ ദേവസേന. ആകാശംമുതലുള്ള പ്രപഞ്ചപ്രതിഭാസങ്ങളെല്ലാം 
ബ്രഹ്മത്തില്‍ ഇരിക്കുന്നവയാണ്‌. ബ്രഹ്മത്തിന്‍െറ ഇരിപ്പിടമാകട്ടെ സ്വസ്വരൂപം 
തന്നെയാണ്‌. എന്നാലും ആ ദേവന്‍ തപന്ധികളായ ജഷിമാരുടെ ഹൃദയത്തില്‍ 
ഇരിപ്പുള്ളതായി അവര്‍ കണ്ടെത്തുന്നു. അങ്ങനെയുള്ള ബ്രഹ്മംതന്നെയാണ്‌ 


74-2003 8 


114 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സത്മുര്ണഡ്യാക്യാനം - ഭാഗം / 





ചെമ്പരത്തിപ്പുപോലെ ചുവന്നു മനോഹരമായ ദേഹം ധരിച്ചു ഗുഹനായി 
ഭക്തനെ അനുഗ്രഹിക്കാനെത്തുന്നത്‌. അതുകൊണ്ട്‌ ബ്രഹ്മത്തിനെന്തെല്ലാം 
മഹത്വമുണ്ടോ അവയെല്ലാം ഗുഹനുമുണ്ടെന്നോര്‍ക്കണം. 


സ്തോത്രകൃതികള്‍ ഇഷ്ടദേവന്‍െറ സ്വരൂപത്തില്‍ മനസ്സിനെ ധ്യാനനി 
ഷ്ഠമാക്കാന്‍ സഹായിക്കുന്നവയായിരിക്കണം. അതോടൊപ്പം വേദാന്തസത്യ 
മായ ബ്രഹ്മത്തിന്‍െറ സ്വരുപം തെളിച്ചുകാട്ടി സാധകനെ അനുഗ്രഹിക്കുകയും 
വേണം. ഈ രണ്ടു കാര്യങ്ങളും സമര്‍ത്ഥമായി നിര്‍വ്വഹിക്കുന്ന ഒരു സ്തോ 
ത്രരത്നമാണ്‌ “ഗുഹാഷ്ടകം'. ഇതു രചിച്ചുതന്നു നമ്മെ അനുഗ്രഹിച്ച ഗുരു 
വിന്‍െറ പാദങ്ങളില്‍ നമുക്ക്‌ ഭക്തിപൂര്‍വ്വം നമിക്കാം. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തി 


3 


ഷണ്‍മുഖസ്തോത്രം 


അര്‍ക്കബിംബമൊരാറുദിച്ചുയരുന്നപോലെ വിളങ്ങിടും 
തൃക്കിരീടജടയ്ക്കിടയ്ക്കരവങ്ങളമ്പിളി തുമ്പയും 
ദുഷ്കൃതങ്ങളകററുവാനൊഴുകീടുമംബരഗങ്ഗയും 


ഹൃത്കുരുന്നിലെനിക്കു കാണണമെപ്പോഴും ഗുഹ,പാഹിമാം. 


ആറു വാര്‍മതിയോടെതിര്‍ത്തു ജയിച്ചിടും തിരുനെററിമേ- 
ലാറിലും മദനംപൊരിച്ച വലിപ്പമുള്ളൊരുകണ്‍കളും 
കൂറൊടും നിജഭക്തരക്ഷവരുത്തുവാനിളകീടുമ- 
ക്കാര്‍തൊഴുംപുരികങ്ങളും മമ കാണണം ഗുഹ, പാഹിമാം. 


ഇന്ദുബിംബവിഭാവസുക്കളിടംവലം നയനങ്ങളാ- 
മിന്ദുബിംബമുഖങ്ങളും തിരുനാസികാവലിയും തഥാ 
കര്‍ണ്ണമണ്ഡലമണ്ഡലീകൃതഗണ്ഡപാളിയുമെന്നുടേ 
കണ്ണിണയ്ക്കതിഥീഭവിക്കണമെപ്പൊഴും ഗുഹ, പാഹിമാം. 


ഈശ, നിന്‍പവിഴംതൊഴുംരദനച്ഛദങ്ങളുമുല്ലസത്‌- 
കേശപേശലദന്തതാടികളും കറുത്ത ഗളങ്ങളും 
ഭാസുരാകൃതികൈകളില്‍ തിരുവായുധങ്ങളൊടും 
ക്ലേശനാശനസിദ്ധയേ വരുകാശു ഷണ്‍മുഖ, പാഹിമാം. 


ഉള്ളിലുള്ളൊരു ദോഷഭാരമൊഴിപ്പതിന്നതിസൌരഭം 


വെള്ളിമുത്തു പളുങ്കൊടൊത്തു കൊരുത്തു ചാര്‍ത്തിയ മാറിടം 


വള്ളിതന്‍മണവാള, നിന്നുദരാഭയും തിരുനാഭിയും 
ഉള്ളിലാകണമെപ്പൊഴും പരിശുദ്ധയേ ഗുഹ, പാഹിമാം. 


ഈഡകാന്തികലര്‍ന്നിടും ത്രിവലിക്കടിക്കു കടിസ്ഥലാ- 
രൂഡകാഞ്ചനകാഞ്ചിസഞ്ചിതചേലയും കടിസൂത്രവും 
രുഡമായ്വിലസുന്ന തൃത്തട മുട്ടടുത്ത കണങ്കഴല്‍- 


പ്രൌഡിയും മമ കാണണം പരിചോടു ഷണ്‍മുഖ, പാഹിമാം. 


ജുക്ഷവത്ക്കുതികൊള്ളുമെന്മനമിക്കണക്കു വരാതിനി 
രക്ഷചെയ്വതിനൊച്ചയുള്ള ചിലമ്പിടും നരിയാണിയും 


1 


4 


5 


6 


116 ശ്രീനാരായണ ഗുരുദേവക്യതികശി സമ്മുരീണഡ്യാഖ്യാനം - ഭാഗം 7 


പക്ഷിവാഹനഭാഗിനേയ, മയൂരപൃഷ്ഠമമര്‍ന്നുവ- 
ന്നക്ഷിഗോചരമായ്‌ വിളങ്ങണമെപ്പൊഴും ഗുഹ, പാഹിമാം. 7 


ഭൃയണബന്ധമെനിക്കിനിക്കനവിങ്കലും കരുതേണ്ട മത്‌- 
പ്രാണനാഥ ഭവത്പദ്രപപദത്തിലെത്തുകിലാമയും 

ക്ഷീണമായ്‌ മരുവും സരോരുഹശോഭതേടിന പാദവും 
കാണണം പദവിക്രമങ്ങള്‍ നഖങ്ങളും ഗുഹ, പാഹിമാം 8 


ലൂപ്തപിണ്ഡപിത്യപ്രതിക്രിയ ചെയ്വതിന്നുമിതൊന്നിനും 
ക്ലപ്തമില്ലയെനിക്കു താവകപാദസേവനമെന്നിയേ 
ലബ്ധവിദ്യനിവന്‍ ഭവത്കൃപയുണ്ടിതെങ്കിലനന്യസം- 
തൃപ്തിയും പദഭക്തിയും വരുമാശു ഷണ്‍മുഖ, പാഹിമാം. 9 


ലൂതമുള്ളിലിരുന്ന നൂലുവലിച്ചു മുത്തുകളിച്ചതും 

സാദരം തനതുള്ളിലാക്കി രമിച്ചിടും പടി മായയാ 
ഭൂതഭാതികമൊക്കെയും പതിവായെടുത്തു ഭരിച്ചഴി- 
ച്ചാദിമുച്ചുടരായ്‌ വിളങ്ങുമനന്ത, ഷണ്‍മുഖ, പാഹിമാം. 10 


എട്ടുചുറെറാടു മോക്ഷമാര്‍ഗ്ഗമടച്ചു മേവിന കുണ്ഡലി- 
ക്കെട്ടറുത്തു കിളര്‍ന്നു മണ്ഡലവും പിളര്‍ന്നു ഭവത്പദം 
തുഷ്ടിയോടു പിടിപ്പതിന്നരുളുന്നതെന്നു ഭവാബ്ധിയില്‍- 
പ്പെട്ടുപോകരുതിന്നിയും ഭഗവാനെ, ഷണ്‍മുഖ, പാഹിമാം. 11 


ഏതുമൊന്നു ഭവാനൊഴിഞ്ഞടിയന്നൊരാശ്രയമാരുമീ 
ഭൂതലത്തിലുമെങ്ങുമില്ല കൃപാനിധേ, കരുതേണമേ! 
കാതിലോല യിതെന്നു ചിന്തതുടര്‍ന്നിടും മയി സന്തതം 

ഭാതി യാവദനങ്ഗദാഹികടാക്ഷമഗ്നിജ, പാഹിമാം. 12 


ഐശബീജമതിങ്കല്‍നിന്നുളവായ നിന്തിരുമേനിയി- 
ങ്ങാശുശുക്ഷണി മിന്നലോടുപമിക്കുമിന്നികടത്തിലും 
നാശഹീനനതാമഗസ്ത്യമുനീന്ദ്രസന്നിധിയിങ്കല്‍നി- 

ന്നാശിഷാ ഗുരുനാഥനായകണക്കു ഷണ്‍മുഖ, പാഹിമാം. 13 


ഒന്നുപോലഖിലാണ്ഡകോടിയകത്തടച്ചതിനുള്ളിലും 
തന്നകത്തിലുമെങ്ങുമൊക്കെനിറഞ്ഞു തിങ്ങിവിളങ്ങിടും 
നിന്നരുള്‍ക്കൊരിടംകൊടുപ്പതിനൊന്നുമില്ലയിതെപ്പൊഴോ 
നിന്നില്‍നിന്നരുള്‍കൊണ്ടു ജാതമിതൊക്കെയും ഗുഹ, 
പാഹിമാം. 14 


ഓമിതി പ്രണവപ്രനഷ്ടകലിപ്രദോഷമനസ്സില്‍നി- 
ന്നോമനപ്പുതുമേനികണ്ടു കരംകുവിപ്പതിനാശയാ 


ഷണ്‍മുഖസ്തോഗത്ം 117 


പൂമണം ബുധപൂജിതം പെരുമാറുമങ്രഘിസരോരുഹേ 
നാമനം വിതനോമി നാശവിഹീന, ഷണ്‍മുഖ, പാഹിമാം. 15 


ഓഡുമണ്ഡലമദ്ധ്യവര്‍ത്തിയതാംശശാങ്കനിഭന്‍ ഭവാന്‍ 
കൈടഭാരിസരോരുഹാസനദേവതാസു മഹാമതേ 
ഐഡഭാവമൊഴിക്ക മേ തവ ത്യച്ചിലമ്പൊലികേള്‍ക്കുവാ- 
നീഡയാമി ഭവത്പദാംബുജമെപ്പൊഴും ഗുഹ, പാഹിമാം. 16 


അംബുധിത്തിരയും തിരക്കുമിള്രപവാഹവുമൊക്കെയോ- 
രംബുരാശിയതായടങ്ങിയൊടുങ്ങിടും പടിനിന്നില്‍നി 

ന്നംബ പൊങ്ങിമറിഞ്ഞുയര്‍ന്നു മറഞ്ഞിടുന്നഖിലാണ്ഡവും 
അംബയാ സഹ വര്‍ത്തമാന, വിജന്മ, ഷണ്‍മുഖ, പാഹിമാം. 17 


അല്ലിലും പകലും ഭവത്പദപല്ലവങ്ങളിലല്ലയോ 
ചൊല്ലിയിങ്ങനെ സനമ്യമാംമുതലുള്ളടക്കിയിരിപ്പതും 
കൊല്ലുവാന്‍കൊലയാനപോലെയണഞ്ഞിടും മലമായയേ 
വെല്ലുവാനൊരുമന്ത്രമിങ്ങരുളീടു ഷണ്‍മുഖ, പാഹിമാം. 18 


കഷ്ടമിക്കലിയില്‍ക്കിടന്നുഴലുന്നതൊക്കെയുമങ്ങു സ- 
ന്തുഷ്ടനായ്‌ സുഖമോടു കണ്ടു രസിച്ചിരിക്കുക യോഗ്യമോ? 
ക്ലിഷ്ടതയ്ക്കൊരിടം കൊടുക്കണമെന്നു നിന്തിരുവുള്ളിലു 
ണ്ടിഷ്ടമെങ്കിലടിക്കടുത്തിടുമെന്നിലോ ഗുഹ, പാഹിമാം. 19 


വ്യാഖ്യാനം 


പത്തൊന്‍പതു പദ്യങ്ങളടങ്ങുന്ന ഒരു സു്രഹ്മണ്യസ്തുതിയാണു ഷണ്‍ 
മുഖസ്തോത്രം. ഒരവ്യുത്പന്നനായ ഭക്തനുപോലും ഭക്തിനിര്‍ഭരമാംവണ്ണം 
പാടി സുബ്രഹ്മണ്യനെ ഉപാസിക്കാന്‍ തക്കവണ്ണം മനോഹരമായിട്ടാണ്‌ സ്തോ 
ത്രം രചിച്ചിരിക്കുന്നത്‌. സുബ്രഹ്മണ്യന്‍ ഷണ്‍മുഖനാണ്‌. ആറു മുഖങ്ങള്‍ 
അദ്ദേഹത്തിനെങ്ങനെയുണ്ടായി? ശിവന്‍െറ ബീജം ആദ്യം അഗ്നിയും പിന്നെ 
ഗംഗയുമാണ്‌ ചിരകാലം സൂക്ഷിച്ചത്‌. ഒടുവില്‍ താങ്ങാന്‍ വയ്യാതെ ഗംഗ 
ശിവബീജം ഒരു ശരവണക്കാട്ടില്‍ നിക്ഷേപിച്ചു. ഞറുങ്ങണപ്പുല്ല്‌ എന്നറിയ 
പ്പെടുന്ന ഒരു തരം പുല്ലാണ്‌ ശരവണം. അവിടെ വച്ചു ബീജം കുഞ്ഞിന്‍െറ 
ആകൃതി കൈക്കൊണ്ടു. അതുകൊണ്ട്‌ സുബ്രഹ്മണ്യന്‌ ശരവണഭവന്‍ എ 
ന്നും പേരുണ്ട്‌. ഇവിടെവച്ച്‌ കൃത്തികകള്‍ എന്ന്‌ പ്രസിദ്ധരായ ആറു ദേവിമാ 
രാണ്‌ സുബ്രഹ്മണ്യനെ കണ്ടെടുത്ത്‌ വളര്‍ത്തിയത്‌. അങ്ങനെയാണ്‌ കാര്‍ 
ത്തികേയന്‍ എന്ന പേരുണ്ടായത്‌. കുഞ്ഞിനു മുലകൊടുക്കാനെത്തിയ ഈ 
അമ്മമാരെ പ്രസാദിപ്പിക്കാനായി കുട്ടി ആറുമുഖങ്ങള്‍ സ്വയം അംഗീകരിച്ചു. 
അങ്ങനെയാണ്‌ ഷണ്‍മുഖനായി ഭവിച്ചത്‌. സു്രഹ്മണ്യനെ ശിവപുത്രനായ 
ജീവന്‍െറ പ്രതീകമായി അംഗീകരിച്ചാല്‍ മനസ്സും പഞ്ചേന്ദ്രിയങ്ങളും ചേര്‍ന്ന 


118 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്വധുര്‍ണവ്യാഖ്യാനം - ഭാഗം / 


ജീവമുഖങ്ങളെ ആറുമുഖങ്ങളുടെ പ്രതീകങ്ങളായും അംഗീകരിക്കാവുന്ന 
താണ്‌. “അ” തുടങ്ങിയ സ്വരങ്ങളെ ആദ്യക്ഷരങ്ങളായി അംഗീകരിച്ചുകൊ 
ണ്ടാണു ക്രമേണ ശ്ലോകങ്ങള്‍ രചിച്ചിരിക്കുന്നത്‌. ഒടുവില്‍ “ക' കാരംകൊണ്ടു 
തുടങ്ങുന്ന ഒരു ശ്ലോകവും നിബന്ധിച്ചിട്ടുണ്ട്‌. കേശാദിപാദ വര്‍ണ്ണനാരൂപ 
ത്തിലുള്ള രൂപവര്‍ണ്ണനയാണ്‌ ആദ്യമായി കാണുന്നത്‌. 


1 അര്‍ക്കബിംബമൊരാറുദിച്ചുയരുന്നപോലെ വിളങ്ങിടും 
തൃക്കിരീട ജടയ്ക്കിടയ്ക്കരവങ്ങളമ്പിളി തുമ്പയും 
ദുഷ്കൃതങ്ങളകററുവാനൊഴുകീടുമംബരഗംഗയും 
ഹൃത്കുരുന്നിലെനിക്കു കാണണമെപ്പൊഴും ഗുഹ,പാഹിമാം 

ഒരാറ്‌ അര്‍ക്കബിംബം - ആറു സൂര്യന്മാര്‍ ഒരുമിച്ച്‌; ഉദിച്ചുയരുന്നപോലെ 
വിളങ്ങിടും - ഉദിച്ചു നില്‍ക്കുന്നപോലെ ശോഭിക്കുന്ന; തൃക്കിരീടജടയ്ക്കിട 
യ്ക്ക്‌ - ദിവ്യങ്ങളായ കിരീടങ്ങള്‍ക്കുതാഴെയുള്ള ജടകളുടെ മദ്ധൃത്തായി; 
അരവങ്ങളമ്പിളി തുമ്പയും - പാമ്പുകള്‍, ചന്ദ്രക്കല, തുമ്പപ്പുവ്‌; ദുഷ്കൃതങ്ങള 
കററുവാനൊഴുകീടുമംബരഗംഗയും - ഭക്തന്മാരുടെ പാപങ്ങള്‍ ശമിപ്പിക്കാ 
നായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദേവഗംഗ എന്നിവയും; എപ്പൊഴും-സദാ 
സമയം; ഹൃത്കുരുന്നിലെനിക്കു കാണണം - ഉള്ളില്‍ എനിക്കു പ്രത്യക്ഷമായി 
കാണാന്‍ ഇടവരണം; ഗുഹ പാഹിമാം - അല്ലയോ സുബ്രഹ്മണൃഭഗവന്‍, 
എന്നെ രക്ഷിച്ചാലും 
ആറു സൂര്യന്മാര്‍ ഒരുമിച്ച്‌ ഉദിച്ചുനില്‍ക്കുന്നപോലെ ശോഭിക്കുന്ന 
ദിവ്യങ്ങളായ കിരീടങ്ങള്‍ക്കുതാഴെയുള്ള ജടകളുടെ മദ്ധ്യത്തായി പാമ്പുകള്‍, 
ചന്ദ്രക്കല, തുമ്പപ്പൂവ്‌, ഭക്തന്മാരുടെ പാപങ്ങള്‍ ശമിപ്പിക്കാനായി ഒഴുകിക്കൊ 
ണ്ടിരിക്കുന്ന ദേവഗംഗ എന്നിവയും സദാസമയം ഉള്ളില്‍ എനിക്കു പ്രത്യക്ഷ 
മായി കാണാന്‍ ഇടവരണം. അല്ലയോ സുര്ബഹ്മണ്ൃഭഗവാന്‍, എന്നെ 
രക്ഷിച്ചാലും. 


ഗുഹപാഹിമാം 


ഇഹലോകദുഃഖങ്ങളകന്ന്‌ ആത്മസാക്ഷാത്കാരത്തിനു തകണമെന്നു 
കരുതിയാണല്ലോ ഭക്തന്‍ ഇഷ്ടദേവതോപാസനയ്ക്കൊരുന്പെടുന്നത്‌. ഗുഹ 
പാഹിമാം എന്ന ഭാഗംകൊണ്ട്‌ ഇതു രണ്ടും സാദ്ധ്യമാക്കി രക്ഷിക്കണമെ 
ന്നാണ്‌ ഭക്തന്‍ ആവശ്യപ്പെട്ടിരിക്കുന്നത്‌. മനസ്സിന്‍െറ ഏകാഗ്രതയാണ്‌ ഉപാ 
സനകൊണ്ടു നേടേണ്ട ലക്ഷ്യം. ഗുഹരുപം പ്രത്യക്ഷമായി ഉള്ളില്‍ തെളിയ 
ണമെന്നു പറഞ്ഞിരിക്കുന്നത്‌ ഈ ഏകാഗ്രതയെ ലക്ഷ്യമാക്കിയാണ്‌. ഭക്തന്‍െറ 
ഇഹലോകദുഃഖങ്ങളകററാന്‍ വേണ്ടി സദാ ഭഗവാന്‍ തലയില്‍കൂടി ദേവഗംഗ 
ഒഴുക്കികൊണ്ടിരിക്കുകയാണ്‌. ശിവപുത്രനായ ഷണ്‍മുഖന്‍ എല്ലാതരത്തിലും 
ശിവസാമ്യം കല്‍പ്പിക്കുന്നതു ന്യായംതന്നെയാണ്‌. അതിനുവേണ്ടിയാണ്‌ ജട 
യുടെ നടുവില്‍ പാമ്പുകളും അമ്പിളിക്കലയും തുമ്പപ്പൂവും കല്‍പിച്ചിരിക്കു 
ന്നത്‌. ഇങ്ങനെ സൂര്യതേജസ്സുള്ള ആറു കിരീടങ്ങള്‍ അണിഞ്ഞുവിളങ്ങുന്ന 
ഷണ്‍മുഖന്‍ ഭക്തനായ എന്നെ രക്ഷിക്കുമാറാകണം. 


ഷണ്‍മുഖ്സ്തോഗശ്രം 119 


2 ആറുവാര്‍മതിയോടെതിര്‍ത്തുജയിച്ചിടും തിരുനെററിമേ- 
ലാറിലും മദനം പൊരിച്ച വലിപ്പമുളെളാരു കണ്‍കളും 
കുറൊടും നിജഭക്ത രക്ഷവരുത്തുവാനിളകീടുമ- 
ക്കാര്‍തൊഴും പുരികങ്ങളും മമ കാണണം ഗുഹ, പാഹിമാം. 

ആറു വാര്‍മതിയോടെതിര്‍ത്തു ജയിച്ചിടും തിരുനെററിമേല്‍-തെളിഞ്ഞ 
ആറുചന്ദ്രക്കലകളെ എതിര്‍ത്തു തോല്‍പിക്കാന്‍ തക്കവണ്ണം മനോഹരങ്ങളായ 
നെററികളില്‍; ആറിലും- ആറെണ്ണത്തിലും; മദനംപൊരിച്ച-കാമനെ ചുട്ടെരിച്ച; 
വലിപ്പമുള്ളൊരു കണ്‍കളും-വിസ്താരമുള്ള കണ്ണുകളും; കൂറൊടു-കാരുണ്യ 
പൂര്‍വ്വം; നിജഭക്ത രക്ഷവരുത്തുവാന്‍ - തന്‍െറ ഭക്തന്മാരെ കാത്തുരക്ഷിക്കാന്‍ 
വെമ്പലോടെ; ഇളകീടുമക്കാര്‍തൊഴും പുരികങ്ങളും - ചലിച്ചുകൊണ്ടിരിക്കുന്ന 
കാര്‍മേഘംപോലെ കാണപ്പെടുന്ന പുരികങ്ങളും; മമ കാണണം - ഭക്തനായ 
എനിക്കു പ്രത്യക്ഷമായി കാണുമാറാകണം; ഗുഹ പാഹിമാം- അല്ലയോ 
സുബ്രഹ്മണ്യഭഗവാന്‍, എന്നെ രക്ഷിച്ചാലും. 
തെളിഞ്ഞ ആറു ചന്ദ്രക്കലകളെ എതിര്‍ത്തു തോല്‍പ്പിക്കാന്‍തക്കവണ്ണം 
മനോഹരങ്ങളായ നെററികളില്‍ ആറണ്ണെത്തിലും കാമനെ ചുട്ടെരിച്ച വിസ്താ 
രമുള്ള കണ്ണുകളും കാരുണ്യപൂർവ്വം തന്‍െറ ഭക്തന്മാരെ കാത്തുരക്ഷിക്കാന്‍ 
വെമ്പലോടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന കാര്‍മേഘംപോലെ കാണപ്പെടുന്ന പു 
രികങ്ങളും ഭക്തനായ എനിക്കു പ്രത്യക്ഷമായി കാണുമാറാകണം. അല്ലയോ 
സുബ്രഹ്മണ്യഭഗവാന്‍, എന്നെ രക്ഷിച്ചാലും. 


ഗുഹ പാഹിമാം 


ഇഷ്ടദേവൻ രണ്ടു പ്രകാരത്തിലാണ്‌ തന്‍െറ ഭക്തന്മാരെ കാത്തുരക്ഷി 
ക്കുന്നത്‌. ഒന്ന്‌, അവര്‍ക്കാനന്ദം പകര്‍ന്നുകൊടുക്കുക. അതിനായി ഭഗവാന്‍ 
സദാ തലയില്‍കൂടി ഗംഗയെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു എന്നു നേരത്തെ 
പറഞ്ഞുവല്ലോ. രണ്ട്‌ ഭക്തനെ സംസാരസമുദ്രത്തിലേക്ക്‌ താഴ്ത്തുന്ന ശ്രതു 
ക്കളെ നശിപ്പിക്കുക. അതിനാണു ഭഗവാന്‍ തീ ചിതറുന്ന നെററിക്കണ്ണു ധരി 
ചിരിക്കുന്നത്‌. കാമനെക്കാള്‍ കടുത്ത ശ്രതുവില്ലല്ലോ. ഭഗവാന്‍െറ നെററിക്ക 
ണ്ണില്‍നിന്നും പുറപ്പെടുന്ന തീ കാമനെ ചുട്ടുചാമ്പലാക്കുന്നു. ശിവന്‍ കാമ 
നെ ദഹിപ്പിച്ച കഥ പ്രസിദ്ധമാണല്ലോ. ശിവന്‍തന്നെ മറെറാരു രൂപത്തില്‍ 
വര്‍ത്തിക്കുന്നതാണു ശിവപുത്രന്‍. അതുപോലെ ഭക്തസംരക്ഷണത്തിനായി 
ഭഗവാന്‍ സദാ ഉണര്‍ന്നു വര്‍ത്തിക്കുന്നു എന്നു കാണിക്കുന്നവയാണ്‌ 
പുരികങ്ങള്‍. 


3 ഇന്ദുബിംബവിഭാവസുക്കളിടംവലം നയനങ്ങളാ- 
മിന്ദുബിംബമുഖങ്ങളും തിരുനാസികാവലിയും തഥാ 
കര്‍ണ്ണമണ്ഡലമണ്ഡലീകൃതഗണ്ഡുപാളിയുമെന്നുടേ 
കണ്ണിണയ്ക്കതിഥീഭവിക്കണമെപ്പൊഴും ഗുഹ, പാഹിമാം. 

ഇന്ദുബിംബ വിഭാവസുക്കള്‍ - ചന്ദ്രനും സുര്യനും; ഇടം വലം - ഇടത്തും 
വലത്തും; നയനങ്ങളാം - ഭഗവാന്‍െറ കണ്ണുകളായി വിളങ്ങുന്നു; ഇന്ദുബിംബ 
മുഖങ്ങളും - ചന്ദ്രബിംബങ്ങള്‍പോലെ ശോഭിക്കുന്ന മുഖങ്ങളും; തിരുനാസി 


120 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്മുര്ണഡ്യാഖ്യാാനം - ഭാഗം / 


കാവലിയും - ഭഗവാന്‍െറ ദിവ്യങ്ങളായ മൂക്കുകളും; തഥാ - അതുപോലെ; 

കര്‍ണ്ണമണ്ഡല മണ്ഡലീകൃത ഗണ്ഡപാളിയും - വൃത്താകൃതിയുള്ള ചെവി 

കള്‍കൊണ്ട്‌ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന കവിള്‍ത്തടങ്ങളും; എന്നുടെ കണ്ണി 

ണയ്ക്ക്‌ - ഈ ഭക്തന്‍െറ കണ്ണുകള്‍ക്ക്‌; അതിഥീഭവിക്കണം; എപ്പൊഴും -സദാ 

പ്രത്യക്ഷമായി കണ്ടാനന്ദിക്കാന്‍ ഇടവരണം; ഗുഹ - അല്ലയോ സുബ്രഹ്മണ്യ 

ഭഗവാന്‍; പാഹിമാം - എന്നെ രക്ഷിച്ചാലും. 

ചന്ദ്രനും സൂര്യനും ഇടത്തും വലത്തും ഭഗവാന്‍െറ കണ്ണുകളായി വിള 

ങ്ങുന്നു. ചന്ദ്രബിംബങ്ങള്‍പോലെ ശോഭിക്കുന്ന മുഖങ്ങളും ഭഗവാന്‍െറ ദിവ്യ 
ങ്ങളായ മൂക്കുകളും അതുപോലെ വൃത്താകൃതിയുള്ള ചെവികള്‍ കൊണ്ട്‌ 
അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന കവിള്‍ത്തടങ്ങളും ഈ ഭക്തന്‍െറ കണ്ണുകള്‍ക്ക്‌ 
സദാ പ്രത്യക്ഷമായി കണ്ടാനന്ദിക്കാന്‍ ഇടവരണം. അല്ലയോ സുബ്രഹ്മണ്യ 
ഭഗവാന്‍ എന്നെ രക്ഷിച്ചാലും. 


ഗുഹ പാഹിമാം 


ബ്രഹ്മത്തിന്‍െറ പ്രതീകമാണ്‌ സുബ്രഹ്മണ്യന്‍ എന്നുകൂടി സൂചിപ്പിക്കാ 
നാണ്‌ ചന്ദ്രനും സുര്യനും ഇടത്തും വലത്തും കണ്ണുകളായി വിളങ്ങുന്നു എന്നു 
പറഞ്ഞിരിക്കുന്നത്‌. പ്രപഞ്ചശരീരത്തോടുകൂടിയ ബ്രഹ്മത്തെ വിരാട്‌ രൂപി 
യായി സത്യദര്‍ശികള്‍ ചിത്രീകരിച്ചിട്ടുണ്ട്‌. ്രപഞ്ചരുപേണ വിവിധ രൂപത്തില്‍ 
വിളങ്ങുന്നവന്‍ എന്നാണു വിരാട്‌ രൂപപദത്തിന്‍െറ താല്‍പര്യം. വിരാട്‌ രൂപി 
യായ ഭഗവാന്‍െറ കണ്ണുകളായിട്ടാണ്‌ ചന്ദ്രനും സൂര്യനും കണക്കാക്കപ്പെടു 
ന്നത്‌. ഇഷ്ടദേവനായ സുബ്രഹ്മണ്യന്‍ വിരാട്രൂപനായ ബ്രഹ്മത്തെയും പ്ര 
തിനിധാനം ചെയ്യുന്നു എന്നു താല്‍പര്യം. 


4 ഈശ, നിന്‍ പവിഴം തൊഴും രദനച്ഛദങ്ങളുമുല്ലസത്‌- 
കേശപേശലദന്തതാടികളും കറുത്തഗളങ്ങളും 
ഭാസുരാകൃതി കൈകളില്‍ തിരുവായുധങ്ങളൊടും മമ 
ക്ലേശനാശനസിദ്ധയേ വരികാശു ഷണ്‍മുഖ, പാഹിമാം. 
ഈശ-അല്ലയോ ഭഗവാന്‍; നിന്‍ പവിഴംതൊഴും രദനച്ഛദങ്ങളും- പവിഴ 
ത്തെക്കാള്‍ മനോഹരങ്ങളായ അങ്ങയുടെ ചുണ്ടുകളും; ഉല്ലസത്‌ കേശപേശല 
ദന്തതാടികളും - ശോഭയുള്ള തലമുടിയും മനോഹരമായ പല്ലുകളും താടിയും; 
കറുത്ത ഗളങ്ങളും - നീലനിറമുള്ള കഴുത്തുകളും; ഭാസുരാകൃതി കൈകളില്‍- 
മനോഹരങ്ങളായ കൈകളില്‍; തിരുവായുധങ്ങളൊടു-ദിവ്യങ്ങളായ ആയുധ 
ങ്ങളും; ക്ലേശനാശനസിദ്ധയേ - സംസാരക്നേശങ്ങള്‍ ഒഴിവായിക്കിട്ടാന്‍; വരി 
കാശു - ഉടന്‍തന്നെ കാണുമാറാകണം; ഷണ്മുഖ - അല്ലയോ അറുമുഖ; 
പാഹിമാം - എന്നെ രക്ഷിച്ചാലും. 
അല്ലയോ ഭഗവാന്‍, പവിഴത്തെക്കാള്‍ മനോഹരങ്ങളായ അങ്ങയുടെ 
ചുണ്ടുകളും ശോഭയുള്ള തലമുടിയും മനോഹരമായ പല്ലുകളും താടിയും 
നീലനിറമുള്ള കഴുത്തുകളും മനോഹരങ്ങളായ കൈകളില്‍ ദിവ്യങ്ങളായ 
ആയുധങ്ങളും സംസാരക്ലേശങ്ങള്‍ ഒഴിവായിക്കിട്ടാന്‍ ഉടന്‍തന്നെ കാണുമാ 
റാകണം. അല്ലയോ അറുമുഖ, എന്നെ രക്ഷിച്ചാലും. 


ഷണ്‍മുഖസ്തോത്രം 121 


ഷണ്‍മുഖ പാഹിമാം 


അത്യന്തചഞ്ചലമാണ്‌ മനസ്സ്‌. എന്തായാലും അതൊരിടത്തുറച്ചു നില്‍ 
ക്കകയില്ല. ആരംഭത്തില്‍ കുറച്ചൊക്കെ ചലിക്കാന്‍ അവസരം നല്‍കികൊ 
ണ്ടുവേണം ധ്യാനം പരിശീലിക്കാന്‍. ചലിച്ചേതീരു എങ്കില്‍ ദിവ്യസങ്കല്‍പ്പ 
ത്തോടെ ഇഷ്ടദേവന്‍െറ ശരീരാവയവങ്ങള്‍ ഭാവനചെയ്തു ചലിക്കട്ടെ. ദിവ്യ 
ഭാവനയില്‍ ഒന്നുറച്ചുകിട്ടിയാല്‍ പിന്നെ ഏതെങ്കിലും ഒരവയവമോ ഇഷ്ടദേ 
വന്‍െറ പൂര്‍ണ്ണരൂപമോ നിശ്ചലമായി ധ്യാനിക്കാന്‍ തുടങ്ങാം. ഇതാണു കേശ 
ദിപാദവര്‍ണ്ണനയുടെ മാനസികരഹസ്യം. 


ട ഉള്ളിലുള്ളൊരുദോഷഭാരമൊഴിപ്പതിന്നതിസൌരഭം 
വെള്ളിമുത്തുപളുങ്കൊടൊത്തു കൊരുത്തു ചാര്‍ത്തിയ മാറിടം 
വള്ളിതന്‍മണവാള, നിന്നുദരാഭയും തിരുനാഭിയും 
ഉള്ളിലാകണമെപ്പൊഴും പരിശുദ്ധയേ ഗുഹ, പാഹിമാം 

വള്ളിതന്‍മണവാള - വള്ളിയുടെ പ്രിയതമനായ അല്ലയോ ഭഗവാന്‍; 
അതിസനരഭം - അതിയായ സനഗന്ധ്യത്തോടെ; വെള്ളിമുത്തു പളുങ്കൊ 
ടൊത്തു കൊരുത്തുചാര്‍ത്തിയ - വെള്ളി, മുത്ത്‌, പവിഴം എന്നിവ ഇടയ്ക്കിടെ 
കോര്‍ത്തുണ്ടാക്കിയ മാല ചാര്‍ത്തിയിരിക്കുന്ന; മാറിടം - ദിവ്യമായ മാര്‍വ്വി 
ടവും; നിന്നുദരാഭയും - അങ്ങയുടെ വയറിന്‍െറ ശോഭയും; തിരുനാഭിയും - 
ദിവ്യമായ പൊക്കിളും; ഉള്ളിലുള്ളൊരു ദോഷഭാരമൊഴിപ്പതിന്‌ - ഉള്ളിലുള്ള 
പാപചിന്ത മുഴുവന്‍ ഇല്ലാതാക്കി; പരിശുദ്ധയേ - ചിത്തം പൂര്‍ണ്ണപരിശുദ്ധി 
പ്രാപിക്കാനായി; എപ്പോഴും ഉള്ളിലാകണം - സദാ ഉള്ളില്‍ പ്രത്യക്ഷരുപ 
ത്തില്‍ കാണുമാറാകണം; ഗുഹ, പാഹിമാം - അല്ലയോ സുബ്രഹ്മണ്യഭഗ 
വാന്‍, എന്നെ രക്ഷിച്ചാലും. 
വള്ളിയുടെ പ്രിയതമനായ അല്ലയോ ഭഗവന്‍, വെള്ളി, മുത്ത്‌, പവിഴം 
എന്നിവ ഇടയ്ക്കിടെ കോര്‍ത്തുണ്ടാക്കിയ മാല ചാര്‍ത്തിയിരിക്കുന്ന അങ്ങ 
യുടെ ദിവ്യമായ മാര്‍വ്വിടവും വയറിന്‍െറ ശോഭയും ദിവ്യമായ പൊക്കിളും 
ഉള്ളിലുള്ള പാപചിന്ത മുഴുവന്‍ ഇല്ലാതായി ചിത്തം പൂര്‍ണ്ണ പരിശുദ്ധി 
പ്രാപിക്കാനായി സദാ ഉള്ളില്‍ പ്രത്യക്ഷരുപത്തില്‍ കാണുമാറാകണം. അല്ല 
യോ സുബ്രഹ്മണ്യഭഗവന്‍ എന്നെ രക്ഷിച്ചാലും. 


പരിശുദ്ധയേ ഗുഹ, പാഹിമാം 


ആത്മസാക്ഷാത്കാരത്തിനുള്ള ഒരേ ഒരു വഴി ചിത്തശുദ്ധിയാണ്‌. എല്ലാ 
സാധനകളും ചിത്തശുദ്ധിയെ ലക്ഷ്യമാക്കുന്നവയാണ്‌. ശുദ്ധമായ ചിത്തത്തില്‍ 
ആത്മാനന്ദം വ്യക്തമായി പകര്‍ന്നുകിട്ടുന്നു. എന്താണു ചിത്തശുദ്ധി? ചിത്ത 
ത്തിന്‍റെ ഏകാഗ്രതയാണു ചിത്തശുദ്ധി. പാപസങ്കല്‍പങ്ങളെല്ലാം ഒഴിഞ്ഞു 
മാറി ദേവസങ്കല്‍പത്തില്‍ ഏകാഗ്രപ്പെടുന്ന ചിത്തം അതുകൊണ്ടുതന്നെ 
ഒട്ടേറെ ശുദ്ധമായിത്തീരുന്നു. സങ്കല്‍പം എതു തരത്തിലുള്ളതായാലും ചിത്ത 
ത്തിന്‍െറ അശുദ്ധിയാണ്‌. ദേവസങ്കല്‍പവുംകൂടി മാറിക്കിട്ടിയാല്‍ ചിത്തം ശുദ്ധ 
മായ ആത്മാനുഭവത്തിനു പാത്രമായിത്തീരുന്നു. എന്തായാലും ദേവരുപം 


122 


ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





പ്രത്യക്ഷമായി ചിത്തത്തില്‍ തെളിഞ്ഞാല്‍ അതുതന്നെ ഏകാഗ്രതയിലേ 
യ്ക്കുള്ള വലിയൊരു മുന്നേററമാണ്‌. 


6 


ഉഡകാന്തികലര്‍ന്നിടും ത്രിവലിക്കടിക്കുകടിസ്ഥലാ- 
രൂഡകാഞ്ചനകാഞ്ചി സഞ്ചിതചേലയും കടിസൂത്രവും 
രൂഡമായ്‌ വിലസുന്ന തൃത്തുടമുട്ടടുത്ത കണങ്കഴല്‍ 
പ്രാഡ്ടിയും മമ കാണണം പരിചോടു ഷണ്‍മുഖ, പാഹിമാം. 
ഉഡകാന്തി കലര്‍ന്നിടും - വര്‍ദ്ധിച്ച ശോഭയോടുകൂടിയ; ത്രിവലിക്ക 


ടിയ്ക്ക്‌ - വയററിലെ മൂന്നു ചുളുക്കുകള്‍ക്കും താഴെയായി; കടിസ്ഥലാരുഡ 
കാഞ്ചനകാഞ്ചി സഞ്ചിതചേലയും - അരക്കെട്ടില്‍ അണിഞ്ഞിരിക്കുന്ന പൊ 
ന്നരഞ്ഞാണുകൊണ്ടുമുറുക്കിയ പട്ടുടയാടയും; കടിസൂത്രവും - അരക്കെട്ടില്‍ 
ധരിച്ചിരിക്കുന്ന ചരടും; രൂഡ്രമായ്‌ വിലസുന്ന തൃത്തുട - ബലമായി തടിച്ചു 
വിളങ്ങുന്ന ദിവ്യമായ തുടയും; മുട്ടടുത്ത കണങ്കഴല്‍ പ്രഡ്മിയും - മുട്ടും 
തുടര്‍ന്നുള്ള കണങ്കാലിന്‍െറ ഗാംഭീര്യവും; പരിചോട്‌ - ഭംഗിയായി; മമ 
കാണണം - ഈ ഭക്തനു കാണുമാറാകണം; ഷണ്‍മുഖ, പാഹിമാം - അല്ല 
യോ അറുമുഖ, എന്നെ രക്ഷിച്ചാലും. 


വര്‍ദ്ധിച്ചശോഭയോടുകൂടിയ വയററിലെ മുന്നുചുളുക്കുകള്‍ക്കും താഴെ 


യായി അരക്കെട്ടില്‍ അണിഞ്ഞിരിക്കുന്ന പൊന്നരഞ്ഞാണുകൊണ്ടുമുറുക്കിയ 
പട്ടുടയാടയും അരക്കെട്ടില്‍ ധരിച്ചിരിക്കുന്ന ചരടും ബലമായി തടിച്ചുവിള 
ങ്ങുന്ന ദിവ്യമായ തുടയും മുട്ടും തുടര്‍ന്നുള്ള കണങ്കാലിന്‍െറ ഗാംഭീര്യവും 
ഭംഗിയായി ഈ ഭക്തനു കാണുമാറാകണം. അല്ലയോ അറുമുഖ, 


എന്നെ രക്ഷിച്ചാലും. 


7 


ൂക്ഷവത്ക്കുതികൊള്ളുമെന്മനമിക്കണക്കു വരാതിനി 
രക്ഷചെയ്വതിനൊച്ചയുള്ള ചിലമ്പിടും നരിയാണിയും 
പക്ഷിവാഹന ഭാഗിനേയ, മയുരപൃഷ്ഠമമര്‍ന്നുവ- 
ന്നക്ഷിഗോചരമായ്‌ വിളങ്ങണമെപ്പോഴും ഗുഹ, പാഹിമാം 


പക്ഷിവാഹന ഭാഗിനേയ - ഗരുഡവാഹനനായ വിഷ്ണുവിന്‍െറ സഹോ 
ദരീപുത്രനായ അല്ലയോ ഭഗവന്‍; ജക്ഷവത്കുതികൊള്ളുമെന്മനം-ഒരു കുര 
ങ്ങിനെപ്പോലെ സദാ ഇളകിച്ചലിച്ചുകൊണ്ടിരിക്കുന്ന എന്‍െറ മനസ്സ്‌; ഇക്ക 
ണക്കുവരാതിനി-ഇനിയും തുടര്‍ന്ന്‌ ഇങ്ങനെതന്നെയിരിക്കാന്‍ ഇടയാകാത്ത 
വണ്ണം; രക്ഷചെയ്വതിന്‌-കാത്തുസൂക്ഷിക്കുന്നതിന്‌; ഒച്ചയുള്ള ചിലമ്പിടും 
നരിയാണിയും-കിലുങ്ങുന്ന ചിലമ്പുധരിച്ച കാലിന്‍െറ കണ്ണും; മയുരപൃഷ്ഠ 
മമര്‍ന്നുവന്ന്‌-മയില്‍ വാഹനമേറിവന്ന്‌; അക്ഷിഗോചരമായ്‌ വിളങ്ങണം 
എപ്പോഴും-എനന്‍െറ കണ്ണുകള്‍ക്ക്‌ സദാ ആന്ദപ്രദമാംവണ്ണം കാണുമാറാകണം; 
ഗുഹ, പാഹിമാം - അല്ലയോ സുത്രഹ്മണ്യഭഗവന്‍, എന്നെ രക്ഷിച്ചാലും. 


ഗരുഡവാഹനനായ വിഷ്ണുവിന്‍െറ സഹോദരീപുത്രനായ അല്ലയോ 


ഭഗവാന്‍, ഒരു കുരങ്ങിനെപ്പോലെ സദാ ഇളകിച്ചലിച്ചുകൊണ്ടിരിക്കുന്ന എന്‍െറ 
മനസ്സ്‌ ഇനിയും തുടര്‍ന്ന്‌ ഇങ്ങനെതന്നെയിരിക്കാന്‍ ഇടയാകാത്തവണ്ണം കാ 
ത്തുസൂക്ഷിക്കുന്നതിന്‌ മയില്‍വാഹനമേറിവന്ന്‌ കിലുങ്ങുന്ന ചിലമ്പുധരിച്ച 


ഷണ്‍മുഖസ്തോശ്രം 123 


കാലിന്‍െറകണ്ണ്‌ എന്‍െറ കണ്ണുകള്‍ക്ക്‌ സദാ ആനന്ദ്പ്രദമാം വണ്ണം കാണു 
മാറാകണം. അല്ലയോ സുസ്രഹ്മണ്യഭഗവാന്‍ എന്നെ രക്ഷിച്ചാലും. 


ടൃക്ഷവത്കുടികൊള്ളുമെന്മനം 


മനസ്സ്‌ ഒരു കുരങ്ങിനെപ്പോലെയാണ്‌. ഒരു നിമിഷംപോലും ഒരിടത്തു 
ശാന്തമായിരിക്കയില്ല. സദാ ബലാല്‍ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും. മോഹ 
കാനനത്തില്‍ നിന്നും അതു പുറത്തുവരികയില്ല. ഒന്നുമാറി ഒന്നുമാറി ആശ 
കളാകുന്ന കൊമ്പുകളില്‍ അതു ചാടിക്കളിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോള്‍ 
തറയിലിറങ്ങി കറങ്ങി ഓടിക്കൊണ്ടിരിക്കും. കുരങ്ങിനെപ്പോലെ അത്യന്തച 
ഞ്ചലമായ ഈ മനസ്സിനെ ഭക്തിയാകുന്ന കയറുകൊണ്ട്‌ കെട്ടി ഭഗവങ്കല്‍ ത 
ളച്ചല്ലാതെ മനുഷ്യന്‌ ഒരു സ്വൈരവും ഉണ്ടാകുന്നതല്ല. ഇഷ്ടദേവരുപം പ്ര 
തൃക്ഷമായികാട്ടിത്തന്ന്‌ അതിനനുഗ്രഹിക്കണമെന്നാണ്‌ ഗുഹനോട്‌ പ്രാര്‍ത്ഥി 
ച്ചിരിക്കുന്നത്‌. കൃഷ്ണാവതാരത്തില്‍ ദേവി വിഷ്ണുവിന്‍െറ ഭഗിനി 
യായി ജനിച്ച കഥ പ്രസിദ്ധമാണല്ലോ. അതുകൊണ്ടാണ്‌ ഗുഹനെ “പക്ഷി 
വാഹന ഭാഗിനേയ” എന്നു സംബോധനചെയ്തിരിക്കുന്നത്‌. 


8 ജൌണബന്ധമെനിക്കിനിക്കനവിങ്കലും കരുതേണ്ട മത്‌- 
പ്രാണനാഥ, ഭവത്പദപ്രപദത്തിലെത്തുകിലാമയും 
ക്ഷീണമായ്‌ മരുവും സരോരുഹ ശോഭതേടിന പാദവും 
കാണണം പദവിക്രമങ്ങള്‍നഖങ്ങളും ഗുഹ, പാഹിമാം 
മത്രരാണനാഥ - എന്‍െറ പ്രാണനിരിപ്പിടമായ അല്ലയോ ഭഗവന്‍; എനി 
ക്കിനി - അങ്ങയുടെ പാദങ്ങളെ ശരണം പ്രാപിച്ച ഈ ഭക്തനു ഇനിമേല്‍; 
കനവിങ്കലും - സ്വപ്നത്തില്‍പോലും; ൃയണബന്ധം കരുതേണ്ട - ഈ ലോക 
ത്തോടൊരു കടപ്പാടും ചിന്തിക്കുവാനില്ല; ഭവത്പദപ്രപദത്തിലെത്തുകില്‍ - 
അങ്ങയുടെ കാലിന്‍െറ പുറവടി കാണാനിടയായാല്‍; ആമയും ക്ഷീണമായ്‌ 
മരുവും - ആമപോലും കുമ്പിട്ടുകൂപ്പി പിന്മാറും; സരോരുഹ ശോഭതോടിന 
പാദവും - താമരപ്പുപോലെ മനോഹരമായ കാലടിയും; പദവിക്രമങ്ങള്‍ നഖ 
ങ്ങളും - കാലിനു ഭംഗിയും ഗാംഭീര്യവും നല്‍കുന്ന നഖങ്ങളും; കാണണം 
- എനിക്കു നേരിട്ടു കാണുമാറാകണം; ഗുഹ പാഹിമാം - അല്ലയോ സുബ്ര 
ഹ്മണ്യ ഭഗവാന്‍, എന്നെ രക്ഷിച്ചാലും. 
എന്‍െറ പ്രാണനിരിപ്പിടമായ അല്ലയോ ഭഗവാന്‍, അങ്ങയുടെ പാദങ്ങളെ 
ശരണം പ്രാപിച്ച ഈ ഭക്തന്‍ ഇനിമേല്‍ സ്വപ്നത്തില്‍പോലും ഈ ലോക 
ത്തൊടൊരു കടപ്പാടും ചിന്തിക്കുവാനില്ല. അങ്ങയുടെ കാലിന്‍െറ പുറവടി 
കാണാനിടയായാല്‍ ആമപോലും കുമ്പിട്ടു കൂപ്പി പിന്മാറും. താമരപ്പൂപോലെ 
മനോഹരമായ കാലടിയും കാലിനു ഭംഗിയും ഗാംഭീര്യവും നല്‍കുന്ന നഖ 
ങ്ങളും എനിക്കു നേരിട്ടു കാണുമാറാകണം. അല്ലയോ സുബ്രഹ്മണ്യഭഗവന്‍, 
എന്നെ രക്ഷിച്ചാലും. 


ഭൂണബന്ധമില്ല 


മനുഷ്യനു ഭഗവാനോടു മാത്രമേ കടപ്പാടുള്ളു. ഈ ലോകം തികച്ചും 
ഭഗവദധീനമാണ്‌. ഭഗവാന്‍െറ ലോകത്തില്‍ ഭഗവന്നിയോഗമനുസരിച്ചു യാദ്ൃ 


124 ശ്ശീനാരായണ ഗുരുദേവകൃതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


ശ്ചികമായി വന്നുചേരുന്നവനാണ്‌ മനുഷ്യന്‍. മനുഷ്യബുദ്ധിക്കു ഭഗവാനെ 
അന്വേഷിച്ചു കണ്ടെത്താന്‍ ഉപകരിക്കുന്ന ഒരു വ്യായാമരംഗം മാത്രമാണ്‌ 
ഈ ലോകം. ഇവിടെ ഒരുവന്‍ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കില്‍തന്നെ അതു 
ഭഗവദിച്ഛ നിറവേററുകയാണെന്നു നല്ലപോലെ അറിഞ്ഞിരിക്കേണ്ടതാണ്‌. ഭഗ 
വത്‌ കാരുണ്യമില്ലെങ്കില്‍ ആര്‍ക്കും ഒന്നും ചെയ്യുവാന്‍ കഴിയുകയില്ല. ഇതറി 
ഞ്ഞ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്‍െറ കര്‍മ്മചലനങ്ങളെല്ലാം ഭഗ 
വദാരാധനമാത്രം. ഇവിടെയുള്ളതെല്ലാം ഭഗവന്മയമായതുകൊണ്ട്‌ ഭഗവാനോ 
ടല്ലാതെ ഈ ലോകത്തു പ്രത്യേകിച്ചൊന്നിനോടും ഒരു കടപ്പാടും ഉണ്ടായി 
രിക്കുന്നില്ല. കാലിന്‍െറ പുറവടിയോട്‌ ആമയെ ഉപമിക്കുക പ്രസിദ്ധമാണ്‌. 
ജണംതന്നെയാണ്‌ ഈണം. 


9 ലുപ്തപിണ്ഡ പിതൃപ്രതിക്രിയചെയ്വതിന്നുമിതൊന്നിനും 
ക്ലിപ്തമില്ലയെനിക്കുതാവക പാദസേവനമെന്നിയേ 
ലബ്ധവിദ്യനിവന്‍ ഭവത്കൃപയുണ്ടിതെങ്കിലനന്യസം- 
തൃപ്തിയും പദഭക്തിയും വരുമാശുഷണ്മുഖ, പാഹിമാം 

ലുപ്തപിണ്ഡ പിതൃപ്രതിക്രിയ ചെയ്വതിന്നും - പിതൃക്കള്‍ക്ക്‌ പിണ്ഡം 
വയ്ക്കാതെ മുടക്കംവന്നതിന്‌ പ്രതിവിധിചെയ്ത്‌ അവരെ സന്തോഷിപ്പി 
ക്കാനും; ഇതൊന്നിനും - ഇതുപോലുള്ള മററു ലോകകാര്യങ്ങള്‍ നടത്താനും; 
എനിക്ക്‌ - ഈ ഭക്തന്‍; താവകപാദസേവനമെന്നിയേ - അങ്ങയുടെ പാദഭക്തി 
വിട്ട്‌; ക്ലിപ്തമില്ല - അവസരമേയില്ല; ലബ്ധവിദ്യനിവന്‍ - ഭാഗ്യവശാല്‍ 
വിദ്യാമാര്‍ഗ്ഗം ഇവനു തെളിഞ്ഞിട്ടുണ്ട്‌; ഭവത്കൃപയുണ്ടിതെങ്കില്‍ - ഭഗവാന്‍െറ 
കാരുണ്യമുണ്ടെങ്കില്‍, അനന്യസംതൃപ്തിയും - മറെറാന്നുകൊണ്ടും 
കൈവരാത്ത തൃപ്തിയും; പദഭക്തിയും- ഭഗവത്‌ പാദങ്ങളില്‍ ഇടതടവില്ലാത്ത 
ഭക്തിയും; ആശുവരും - ഇവനു വേഗം ലഭ്യമാകും. ഷണ്മുഖ, പാഹിമാം - 
അല്ലയോ സുബ്രഹ്മണ്യ ഭഗവാന്‍, എന്നെ രക്ഷിച്ചാലും. 
പിതൃക്കള്‍ക്കു പിണ്ഡം വയ്ക്കാതെ മുടക്കം വന്നതിന്‌ പ്രതിവിധി 
ചെയ്ത്‌ അവരെ സന്തോഷിപ്പിക്കാനും ഇതുപോലുള്ള മററു ലോകകാര്യങ്ങള്‍ 
നടത്താനും ഈ ഭക്തന്‍ അങ്ങയുടെ പാദഭക്തിവിട്ട്‌ അവസരമേയില്ല. 
ഭാഗ്യവശാല്‍ വിദ്യാമാര്‍ഗ്ഗം ഇവനു തെളിഞ്ഞിട്ടുണ്ട്‌. ഭഗവാന്‍െറ 
കാരുണ്യമുണ്ടെങ്കില്‍ മറെറാന്നുകൊണ്ടും കൈവരാത്ത തൃപ്തിയും ഭഗവത്‌ 
പാദങ്ങളില്‍ ഇടതടവില്ലാത്ത ഭക്തിയും ഇവനു വേഗം ലഭ്യമാകും. അല്ലയോ 
സുബ്രഹ്മണൃഭഗവാന്‍, എന്നെ രക്ഷിച്ചാലും. 


ലബ്ധവിദ്യനിവന്‍ 

ഭേദദൃഷ്ടിയാണ്‌ അവിദ്യ. ഇവിടെ വസ്തു ഒന്നേയുള്ളൂ. എന്ന ഉറപ്പായ 
അദ്വൈത (ബഹ്മബോധത്തിന്‍െറ മാര്‍ഗ്ഗമാണ്‌ വിദ്യാമാര്‍ഗ്ഗം. ഈ 
വിദ്യാമാര്‍ഗ്ഗത്തില്‍ സഞ്ചരിക്കുന്നയാള്‍ക്കു പിതൃലോകാദി ലോകങ്ങളും 
ദേവന്മാരുമെല്ലാം മായയുടെ പ്രകടനങ്ങള്‍ മാത്രം. അവയില്‍ കുടുങ്ങിപ്പോ 
യാല്‍ വിദ്യാമാര്‍ഗ്ഗം തടയപ്പെടും വിദ്യാമാര്‍ഗ്ഗി സര്‍വ്വരത ഒരേ വസ്തുവിനെ 
ത്തന്നെ ഭാവനചെയ്തു മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുന്നു. മറെറാന്നു 


ഷണ്‍മുഖ്വസ്തോഗതം 125 


കൊണ്ടും കിട്ടാത്ത സംതൃപ്തി ആ ഭാവനകൊണ്ടു വന്നുചേരുകയും 
ചെയ്യുന്നു. അതുകൊണ്ടാണ്‌ ഭഗവാന്‍െറ പാദഭക്തി മാത്രം മതിയെന്നു ഭക്തന്‍ 
തീരുമാനിച്ചത്‌. അദ്വൈതസത്യം തിരയുന്നയാള്‍ക്കു ഇഷ്ടദേവനില്‍കുടെ ആ 
സത്യത്തെയല്ലാതെ മറെറാന്നിനെയും സമീപിക്കാന്‍ താല്‍പര്യമില്ല. 


10 ശൂതമുള്ളിലിരുന്ന നൂലു വലിച്ചുനൂത്തുകളിച്ചതും 
സാദരം തനതുള്ളിലാക്കിരമിച്ചിടും പടി മായായാ 
ഭൂതഭാതികമൊക്കെയും പതിവായെടുത്തു ഭരിച്ചഴി- 
ച്ചാദിമുച്ചുടരായ്‌ വിളങ്ങുമനന്ത ഷണ്മുഖ, പാഹിമാം. 
ലൂതം - ചിലന്തി; ഉള്ളിലിരുന്ന നൂല്‌ - തന്‍െറ ഉള്ളില്‍ തന്നെയുള്ള 
നുല്‌; വലിച്ചു നുത്തു കളിച്ച്‌ - വലിച്ചു പുറത്തേയ്ക്ക്‌ കൊണ്ടുവന്നു വലകെട്ടി; 
അതും സാദരം തനതുള്ളിലാക്കി - കാര്യം കഴിഞ്ഞ്‌ അതിനെത്തന്നെ വീണ്ടും 
തന്‍െറ ഉള്ളിലൊളിച്ച്‌; രമിച്ചിടും പടി - കാര്യം കണ്ടു സുഖിക്കുന്നതുപോലെ; 
മായയാ - തന്‍െറ തന്നെ ശക്തിയായ മായയെ പുറത്തുസ്പനദിപ്പിച്ച്‌; 
ഭൂതഭാതികമൊക്കെയും - ജഗത്തായിക്കാണുന്ന ജഡദൃശ്യം മുഴുവന്‍; 
ഭരിച്ചഴിച്ചു - പുറത്തു കാട്ടി നിലനിറുത്തി വീണ്ടും തന്നില്‍ ലയിപ്പിച്ചു; 
ആദിമുച്ചുടരായ്‌ വിളങ്ങും - ആദികാരണമായ സമ്പൂര്‍ണ്ണ ജ്യോതിസ്സായി 
വിളങ്ങുന്ന; അനന്ത - അവസാനമില്ലാത്ത; ഷണ്മുഖ, പാഹിമാം - അല്ലയോ 
സുബ്രഹ്മണ്യ ഭഗവാന്‍, എന്നെ രക്ഷിച്ചാലും. 
ചിലന്തി തന്‍െറ ഉള്ളില്‍തന്നെയുള്ള നൂല്‍ വലിച്ചു പുറത്തേയ്ക്ക്‌ 
കൊണ്ടുവന്നു വലകെട്ടി കാര്യം കഴിഞ്ഞ്‌ അതിനെത്തന്നെ വീണ്ടും തന്‍െറ 
ഉള്ളിലൊളിച്ച്‌ കാര്യം കണ്ടു സുഖിക്കുന്നതുപോലെ തന്‍െറ തന്നെ 
ശക്തിയായ മായയെ പുറത്തുസ്പന്ദിപ്പിച്ച്‌ ജഗത്തായിക്കാണുന്ന ജഡദൃശ്യം 
മുഴുവന്‍ പുറത്തുകാട്ടി നിലനിറുത്തി വീണ്ടും തന്നില്‍ ലയിപ്പിച്ച്‌ 
ആദികാരണമായ സമ്പൂര്‍ണ്ണ ജ്യോതിസ്സായി വിളങ്ങുന്ന അവസാനമില്ലാത്ത 
അല്ലയോ സുബ്രഹ്മണ്യഭഗവന്‍, എന്നെ രക്ഷിച്ചാലും. 


ആദിമുച്ചുടരായ്‌ വിളങ്ങും 

ഇഷ്ടദേവനായി ഉപാസിക്കപ്പെടുന ഷണ്മുഖന്‍ തികച്ചും ്രഹ്മ 
പ്രതീകമാണെന്നു വിവരിക്കുന്ന ശ്ലോകമാണിത്‌. ബ്രഹ്മം പ്രപഞ്ചത്തിന്‍െറ 
ആദികാരണമാണ്‌. അതു സ്വയം പ്രകാശിക്കുന്ന പൂര്‍ണ്ണതേജസ്സാണ്‌. 
അതുകൊണ്ടാണതിനെ “ആദിമുച്ചുടര്‍' എന്ന്‌ വിശേഷിപ്പിച്ചിരിക്കുന്നത്‌. 
“ചുടര്‍” എന്ന പദത്തിനു തേജസ്സെന്നാണര്‍ത്ഥം, പ്രപഞ്ചനാമരൂപങ്ങള്‍ 
വേര്‍തിരിയുന്നതിനുമുമ്പ്‌ സ്വയം പ്രകാശിക്കുന്ന ബോധമായ ബ്രഹ്മം 
മാത്രമേയുണ്ടായിരുന്നുള്ളു. അത്‌ ചിലന്തി തന്‍െറ ഉള്ളില്‍ തന്നെയുള്ള നൂലു 
പുറത്തേയ്ക്കു വലിച്ചുകൊണ്ടുവരുന്നതുപോലെ തന്നില്‍ ഒളിഞ്ഞിരുന്ന 
മായാശക്തിയെ സ്പന്ദിപ്പിച്ചു വെളിപ്പെടുത്തി. തുടര്‍ന്നു ചിലന്തി വലകെട്ടു 
ന്നതുപോലെ പ്രാണനും ജഗത്തും ആവിര്‍ഭവിക്കുന്നു. ചിലന്തി കുറെ നേരം 
വല കാത്തുസൂക്ഷിച്ച്‌ കാര്യംകണ്ടശേഷം വല തന്നിലേയ്ക്കുതന്നെ 
തിരിച്ചാകര്‍ഷിച്ച്‌ ഒളിക്കുന്നു. അതുപോലെ ശക്തിസ്പന്ദന രൂപമായ 


126 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്മുരീണഡ്യാഖ്യാനം - ഭാഗം 7 





പ്രാണനും ജഗത്തും കുറെക്കാലം നിലനിര്‍ത്തി രക്ഷിച്ചശേഷം (ബ്ഹ്മവസ്തു 
മായയെ തന്നില്‍ ലയിപ്പിച്ചു ജഗത്തിനെ ഒളിപ്പിക്കുന്നു. ചിലന്തി വീണ്ടും 
വലകെട്ടുന്നതുപോലെ ബ്രഹ്മത്തില്‍ വീണ്ടും ജഗത്താവിര്‍ഭവിക്കുന്നു; വീണ്ടും 
ലയിക്കുന്നു. ഈ സൃഷ്ടി സ്ഥിതി പ്രളയ പ്രകിയ അനാദിയായി അനന്തമായി 
നടന്നുകൊണ്ടിരിക്കുകയാണ്‌. “അനന്ത” എന്ന പദം അക്കാര്യം വ്യക്തമാ 
ക്കുന്നു. മുണ്ഡകോപനിഷത്തിലെ ഒരു മന്ത്രത്തില്‍ ചിലന്തി വലകെട്ടു 
ന്നതുപോലെയാണ്‌ ബ്രഹ്മം വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കു 
ന്നതെന്നു വിവരിച്ചിട്ടുണ്ട്‌. ഇഷ്ടദേവനായ ഷണ്മുഖന്‍െറ ഉപാസനയില്‍ക്കുടി 
പ്രപഞ്ചത്തിന്‍െറ പരമകാരണമായ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നകയാണ്‌ 
ലക്ഷ്യമെന്ന്‌ താല്‍പര്യം. 


11 എട്ടു ചുറെറാടുമോക്ഷമാര്‍ഗ്ഗമടച്ചു മേവിന കുണ്ഡലി- 
ക്കെട്ടറുത്തു കിളര്‍ന്നു മണ്ഡലവും പിളര്‍ന്നു ഭവത്പദം 
തുഷ്ടിയോടു പിടിപ്പതിന്നരുളുന്നതെന്നു ഭവാബ്ധിയില്‍ 
പ്പെട്ടുപോകരുതിന്നിയും ഭഗവാനെ ഷണ്‍മുഖ, പാഹിമാം. 

എട്ടു ചുറെറാടു - മുലാധാരത്തിനു തൊട്ടു താഴെയായി എട്ടു ചുരുളു 
കളോടുകൂടി; മോക്ഷമാര്‍ഗ്ഗമടച്ചു മേവിന - പ്രാണന്‍ പ്രസരിക്കേണ്ട സൂഷു 
മ്നാനാഡിയുടെ ദ്വാരം അടച്ചുവര്‍ത്തിക്കുന്ന; കുണ്ഡലിക്കെട്ടറുത്തു - കുണ്ഡ 
ലിനീപ്രാണനെ ഉണര്‍ത്തിവിട്ട; കിളര്‍ന്ന്‌ - സുഷുമ്നവഴി മുകളിലേയ്ക്കു പ്ര 
സരിക്കാന്‍ അനുവദിച്ച്‌; മണ്ഡലവും പിളര്‍ന്ന്‌ - ആധാരചക്രം ഓരോന്നും ക 
ടന്നു സഹ്രസാരപത്മത്തിലെത്തി; ഭവത്പദം - ബോധസ്വരുപമായ സത്യ 
ത്തിന്‍െറ സ്ഥാനം; തുഷ്ടിയോടു പിടിപ്പതിന്‌ - ആനന്ദമനുഭവിച്ചു കണ്ടെ 
ത്തുന്നതിന്‌; അരുളുന്നതെന്ന്‌-എന്നെ അനുഗ്രഹിക്കുന്നതിനി എന്നാണ്‌? ഭ 
ഗവാനെ - അല്ലയോ ഭഗവന്‍; ഭവാബ്ധിയില്‍ ഇനിയും പെട്ടുപോവരുത്‌ - 
സംസാര സമുദ്രത്തില്‍ ഇനിയും മുങ്ങിപ്പോകാന്‍ ഇടയാക്കരുത്‌; ഷണ്‍മുഖ, 
പാഹിമാം - സുബ്രഹ്മണ്യഭഗവാന്‍, എന്നെ രക്ഷിച്ചാലും. 
മൂലാധാരത്തിനു തൊട്ടു താഴെയായി എട്ടു ചുരുളുകളോടുകൂടി 
പ്രാണന്‍ പ്രസരിക്കേണ്ട സുഷുമ്നാനാഡിയുടെ ദ്വാരം അടച്ചുവര്‍ത്തിക്കുന്ന 
കുണ്ഡലിനീപ്രാണനെ ഉണര്‍ത്തിവിട്ടു സുഷുമ്നവഴി മുകളിലേക്കു 
പ്രസരിക്കാന്‍ അനുവദിച്ച്‌ ആധാരച്രകം ഓരോന്നും കടന്നു സഹസ്രാര 
പത്മത്തിലെത്തി ബോധസ്വരൂപമായ സത്യത്തിന്‍െറ സ്ഥാനം ആനന്ദമനു 
ഭവിച്ചു കണ്ടെത്തുന്നതിന്‌ എന്നെ അനുഗ്രഹിക്കുന്നതിനി എന്നാണ്‌? 
അല്ലയോ ഭഗവന്‍, സംസാരസമുദ്രത്തില്‍ ഇനിയും മുങ്ങിപ്പോകാന്‍ 
ഇടയാക്കരുത്‌. സുബ്രഹ്മണ്യഭഗവാന്‍, എന്നെ രക്ഷിച്ചാലും. 


കുണ്ഡലിനീിയോഗം 


്രപഞ്ചശക്തിയായ പ്രാണന്‍ മനുഷ്യശരീരത്തിനുള്ളില്‍ ഏററവും 
താഴെ വിസര്‍ജ്ജനേന്ദ്രിയത്തിനു മുകളില്‍ മൂലാധാരത്തിനു തൊട്ടു 
താഴെയായി ഉറങ്ങിക്കിടപ്പുണ്ട്‌. ഒരു പാമ്പിന്‍റെ ആകൃതിയില്‍ ഇതു 
ചുരുണ്ടുകൂടി കിടക്കുകയാണ്‌. കുണ്ഡലാകൃതിയില്‍ ചുരുണ്ടു കിടക്കുന്ന 


ഷണ്‍മുഖസ്തോത്രം 127 


തുകൊണ്ടാണിതിന്‌ കുണ്ഡലിനി എന്നുപേരുണ്ടായത്‌. കുണ്ഡലിനിക്ക്‌ എത്ര 
ചുണ്ടുകളുണ്ട്‌ എന്ന കാര്യത്തില്‍ മതഭേദമുണ്ട്‌. എട്ടു ചുരുളുകളുണ്ടെന്നാണ്‌ 
ഇവിടെ ഗുരുദേവന്‍ പറഞ്ഞിരിക്കുന്നത്‌. കുണ്ഡലിനി ഉണര്‍ന്നാല്‍ ആറ്‌ 
ആധാരച്രകങ്ങളും (്രഹ്മരര്ധവും കഴിഞ്ഞാണ്‌ ശിരസിലുള്ള 
സഹ്രസാരച്ര്രത്തില്‍ എത്തിച്ചേരുന്നത്‌. സഹ്രസാരം എട്ടാമത്തെ സ്ഥാന 
മാണ്‌. ഓരോ ചുരുള്‍ നിവര്‍ത്തുമ്പോള്‍ ഒരോ സ്ഥാനം എന്നുകണക്കാക്കി 
യായിരിക്കാം എട്ടു ചുരുളുകള്‍ ഗണിച്ചിരിക്കുന്നത്‌. മൂലാധാരത്തില്‍നിന്നും 
നട്ടെല്ലിനുള്ളില്‍ക്കൂടി ശിരസ്സിലെത്തിച്ചേരുന്ന ഒരു സുക്ഷ്മനാഡിയാണ്‌ 
സുഷുമ്ന. കുണ്ഡലിനി ഉണര്‍ന്ന്‌ ഈ നാഡിവഴി ശിരസ്സിലെത്തുമ്പോഴാണ്‌ 
മോക്ഷാനുഭവമുണ്ടാകുന്നത്‌. അതുകൊണ്ടു സുഷുമ്നയെ മോക്ഷമാര്‍ഗ്ഗമെന്ന്‌ 
പറയുന്നു. ഈ അര്‍ത്ഥത്തില്‍തന്നെ ബ്രഹ്മനാഡിയെന്നും ഇതിനുപേരുണ്ട്‌. 
ഒരു ലാകികന്‍െറ ഉള്ളില്‍ കുണ്ഡലിനി ഈ സുഷുമ്നാനാഡിയുടെ ദ്വാരം 
അടച്ചാണ്‌ വര്‍ത്തിക്കുന്നത്‌. യോഗാഭ്യാസംകൊണ്ടോ ധ്യാനമനനങ്ങള്‍ 
കൊണ്ടോ മനസ്സേകാഗ്രപ്പെട്ടാന്‍ ഉറങ്ങിക്കിടക്കുന്ന കുണ്ഡലിനി ഉണര്‍ന്ന്‌ 
സുഷുമ്‌നവഴി മുകളിലേക്ക്‌ പ്രസരിക്കാന്‍ തുടങ്ങും. ഇതാണ്‌ 
കുണ്ഡലിനിയുടെ “കെട്ടറുത്തു കിളരല്‍'. തുടര്‍ന്ന്‌ കുണ്ഡലിനി ഓരോ 
ആധാരച്ചക്രവും കടന്നു ശിരസ്സിലേയ്ക്കു മുന്നേറുന്നു. സുഷുമ്നാനാഡിയില്‍ 
കുണ്ഡലിനീ പ്രാണന്‍ വിശ്രമിക്കുന്ന ഇടങ്ങളാണ്‌ ആധാരച്രകങ്ങള്‍. 
മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ 
എന്നിങ്ങനെ ആറാധാരങ്ങളാണുള്ളത്‌. ക്രൂമദ്ധ്ൃയത്തിലാണ്‌ ആജ്ഞാചക്രം. 
ആജ്ഞാ ചക്രത്തിന്‌ മുകളിലായിട്ടാണ്‌ ്രഹ്മ൪ന്ധ്രം. പ്രഹ്മര്രന്ധത്തിനു 
മുകളിലാണ്‌ സഹ്രസാരം. കുണ്ഡലിനീ പ്രാണന്‍ ആറാധാര ച്രകങ്ങളും 
ഭേദിച്ച്‌ ബ്രഹ്മരന്രധവും കടന്നു സഹ്രസാരപത്മത്തിലെത്തുന്നതിനെയാണ്‌ 
ശ്ലോകത്തില്‍ ‘മണ്ഡലവും പിളര്‍ന്നു” എന്നു പറഞ്ഞിരിക്കുന്നത്‌. കുണ്ഡലിനീ 
പ്രാണന്‍ സഹ്രസാര ത്തിലെത്തുന്നതോടെ ശിവശക്കൈക്യം അനുഭവ 
പ്പെടുമെന്നാണ്‌ യോഗിമാര്‍ പറയുന്നത്‌. അതോടെ അതിരററ ആനന്ദസ്വരൂപ 
മായി ജീവന്‍ സ്വയം മാറും. ഇതാണ്‌ ഭവത്പദം “തുഷ്ടിയോട്‌ പിടിപ്പത്‌”. 
ഇതോടെ എല്ലാ സംസാര ദുഃഖങ്ങളും അകന്നുപോകുന്നു. ഈ നില കൈവരു 
ത്തണമെന്നാണ്‌ ഭക്തന്‍ പ്രാര്‍ത്ഥിക്കുന്നത്‌. (കുണ്ഡലിനിയോഗത്തെക്കുറിച്ച്‌ 
വിശദമായറിയാന്‍ “കുണ്ഡലിനിപ്പാട്ടി' ന്‍െറ വ്യാഖ്യാനം വായിച്ചുനേക്കേണ്ട 
താണ്‌. 

12 ഏതുമൊന്നുഭവാനൊഴിഞ്ഞടിയന്നൊരാശ്രയമാരുമീ 
ഭൂതലത്തിലുമെങ്ങുമില്ല കൃപാനിധേ, കരുതേണമേ! 
കാതിലോല യിതെന്നചിന്തതുടര്‍ന്നിടും മയിസന്തതം 
ഭാതിയാവദനംഗദാഹികടാക്ഷമഗ്നിജ, പാഹിമാം 

കൃപാനിധേ-കരുണാവാരിധിയായ അല്ലയോ ഭഗവാന്‍ ഏതുമൊന്നും- 
എന്തു ചിന്തിച്ചാലും; അടിയന്‍ - ഈ ഭക്തദാസന്‌; ഭൂതലത്തിലും എങ്ങും- 
ഇഹലോകത്തും പരലോകത്തും; ഭവാനൊഴിഞ്ഞ്‌ - അങ്ങല്ലാതെ; ഒരാശ്രയം 


128 (ശ്രാനാരായണ ഗുരുദേവക്യതികള്‍ സത്മുരീണവ്യാഖ്യാനം - ഭാഗം / 


- ഒരഭയസ്ഥാനം; ആരുമില്ല-വേറെ ആരുംതന്നെയില്ല; കരുതേണമേ - 
ഇക്കാര്യം അവിടന്നു നല്ലപോലെ ഓര്‍മ്മിക്കണം; സന്തതം - സദാസമയം; 
കാതിലോല-ആരാണു കൂടുതല്‍ സുന്ദരി; ഇതെന്ന ചിന്ത തുടര്‍ന്നിടും - എന്ന 
ചിന്തയില്‍ കഴിഞ്ഞുകൂടുന്ന; മയി - ഈഭക്തനില്‍; അനംഗദാഹികടാക്ഷം - 
കാമനെ ദഹിപ്പിച്ച കടക്കണ്ണു പതിക്കത്തക്കവിധം; യാവത്ഭാതി - അങ്ങു 
പ്രകാശം പരത്തുന്നതുവരെ; അഗ്നിജ - അഗ്നിയില്‍നിന്നും പിറന്ന അല്ലയോ 
അറുമുഖ; പാഹി മാം - എന്നെ രക്ഷിച്ചാലും. 
കരുണാവാരിധിയായ അല്ലയോ ഭഗവന്‍, എന്തു ചിന്തിച്ചാലും ഈ 
ഭക്തദാസന്‍ ഇഹലോകത്തും പരലോകത്തും അങ്ങല്ലാതെ ഒരഭയസ്ഥാനം 
വേറെ ആരുംതന്നെയില്ല. ഇക്കാര്യം അവിടന്നു നല്ലപോലെ ഓര്‍മ്മിക്കണം. 
സദാസമയം ആരാണു കൂടുതല്‍ സുന്ദരി എന്ന ചിന്തയില്‍ കഴിഞ്ഞുകൂടുന്ന 
ഈ ഭക്തനില്‍ കാമനെ ദഹിപ്പിച്ച കടക്കണ്ണുപതിക്കത്തക്കവിധം അങ്ങു 
പ്രകാശം പരത്തുന്നതുവരെ അഗ്നിയില്‍നിന്നും പിറന്ന അല്ലയോ അറുമുഖ, 
എന്നെ രക്ഷിച്ചാലും. 


കാമദഹന പ്രാര്‍ത്ഥന 


ഭഗവത്‌ പ്രാപ്തിക്കു പ്രധാനമായ തടസ്സം കാമമാണ്‌. മനുഷ്യമനസ്സു 
സദാ ആരാണു കൂടുതല്‍ സുന്ദരി എന്ന ചിന്തയില്‍ വ്യാപരിച്ചുകൊണ്ടേയിരി 
ക്കുന്നു. വലിയ കവികള്‍പോലും ഇതില്‍നിന്നും വിമുക്തരല്ല. ഒരിക്കല്‍ 
പ്രസിദ്ധ ഭാഷാകവികളായിരുന്ന കുഞ്ചന്‍നമ്പിയാരും ഉണ്ണായിവാര്യരും 
തിരുവനന്തപുരത്ത്‌ ഒരുമിച്ചു താമസിക്കാനിടയായി. ഒരു ദിവസം അവര്‍ 
ഒരുമിച്ച്‌ കുളിക്കാന്‍ പോയി. വഴിമദ്ധ്യേ ഒരു കോവിലമ്മയും തോഴിയും 
കുളിക്കാനായി പോകുന്നതവര്‍ കണ്ടു. കോവിലമ്മ കാതില്‍ പനയോല 
കൊണ്ടുള്ള ആഭരണമണിഞ്ഞിരുന്നു. തോഴിയുടെ കയ്യില്‍ നല്ല താളിയു 
മുണ്ടായിരുന്നു. ഇതുകണ്ട്‌ ഉണ്ണായിവാര്യര്‍ “കാതിലോല” എന്നുപറഞ്ഞു. 
ഉടനെ നമ്പിയാര്‍ “നല്ല താളി” എന്നു മറുപടിയും പറഞ്ഞു. സംസ്കൃതത്തില്‍ 
“കാതിലോല” (കാ അതിലോല) എന്നു ചോദിച്ചാല്‍ “ആരാണു കൂടുതല്‍ 
സുന്ദരി” എന്നാണര്‍ത്ഥം. അതിനു നമ്പിയാര്‍ നല്ലത്‌ ആളി (ആളി എന്നാല്‍ 
തോഴി എന്നാണര്‍ത്ഥം) എന്നു മറുപടി നല്‍കി. ഈ സംഭവം 
മലയാളസാഹിത്യചരിത്രത്തില്‍ പ്രസിദ്ധമാണ്‌. കവീശ്വരന്മാര്‍ പോലും ഈ 
ചിന്തയില്‍നിന്നും വിമുക്തരല്ലെങ്കില്‍ ഒരു സാധാരണക്കാരന്‍െറ കഥ 
പറയാനില്ലല്ലോ. അതുകൊണ്ടു തന്നെ കാമവിമുക്തനാക്കിത്തീര്‍ക്കണ 
മെന്നാണിവിടെ പ്രാര്‍ത്ഥിച്ചിരിക്കുന്നത്‌. ശിവബീജം വളരെക്കാലം 
സൂക്ഷിച്ചുവച്ചിരുന്നത്‌ അഗ്നിയാണ്‌. അതുകൊണ്ടാണ്‌ “അഗ്നിജ” എന്നു 
സംബോധന ചെയതിരിക്കുന്നത്‌. 


13 ഐശബീജമതിങ്കല്‍നിന്നുളവായ നിന്തിരുമേനിയി- 
ങ്ങാശുശുക്ഷണിമിന്നലോടുപമിക്കുമിന്നികടത്തിലും 
നാശഹീനനതാമഗസ്ത്യമുനീന്ദ്രസന്നിധിയിങ്കല്‍ നി- 
ന്നാശിഷാ ഗുരുനാഥനായകണക്കു ഷണ്‍മുഖ, പാഹിമാം. 


ഷണമുഖസ്തോത്രം 129 











ഐശബീജമതിങ്കല്‍നിന്ന്‌ - ശിവന്‍െറ ബീജത്തിൽനിന്നും; ഉളവായ - 
ജനിച്ച; നിന്തിരുമേനി - സുബ്രഹ്മണ്യഭഗവാനെ; ആശുശുക്ഷണി - അഗ്നി; 
മിന്നലോട്‌ - മിന്നല്‍ എന്നിവയോട്‌; ഉപമിക്കും - തേജസ്സുകൊണ്ട്‌ തുല്യ 
മായി കണക്കാക്കാം; ഇന്നികടത്തിലും - ഈ ഭഗവാനിലും; നാശഹീനനതാ 
മഗസ്ത്യമുനീന്ദ്രസന്നിധിയിങ്കല്‍നിന്ന്‌ - ചിരംജീവിയായ അഗസ്ത്യ മഹര്‍ 
ഷിയുടെ ദിവ്യപ്രഭാവത്തില്‍നിന്ന്‌; ആശിഷാ - അനുഗ്രഹപൂര്‍വ്വം; ഗുരുനാഥ 
നായ കണക്ക്‌ - ഗുരുനാഥത്വം വന്നുചേര്‍ന്നതോര്‍ത്ത്‌; ഷണ്‍മുഖ പാഹിമാം 
-അല്ലയോ സുബ്രഹ്മണ്യഭഗവാന്‍ എന്നെ രക്ഷിച്ചാലും. 
ശിവന്‍െറ ബീജത്തില്‍നിന്നുളവായ സുബ്രഹ്മണ്യഭഗവാനെ അഗ്നി, 
മിന്നല്‍ എന്നിവയോട്‌ തേജസ്സുകൊണ്ടു തുല്യമായി കണക്കാക്കാം. ആ 
ഭഗവാനിലും ചിരംജീവിയായ അഗസ്ത്യമഹര്‍ഷിയുടെ ദിവ്യപ്രഭാവത്തില്‍ 
നിന്ന്‌ അനുഗ്രഹപൂര്‍വ്വം ഗുരുനാഥത്വം വന്നുചേര്‍ന്നതോര്‍ത്ത്‌ അല്ലയോ 
സുസ്രഹ്മണൃഭഗവന്‍ എന്നെ രക്ഷിച്ചാലും. 


അഗസ്ത്യനും സുബ്രഹ്മണ്യനും 

ശിവപുശ്രനായ സുബ്രഹ്മണ്യന്‍ ബ്രഹ്മതേജസ്സുകൊണ്ട്‌ അഗ്നിയെയും 
മിന്നലിനെയും ജയിക്കുന്ന ദേവനാണ്‌. ചിരംജീവിയായ അഗസ്ത്യമഹര്‍ഷി 
പോലും ഈ ദേവനെ ഏതാണ്ടു ഗുരുസ്ഥാനത്തംഗീകരിക്കുന്നു. അഗസ്ത്യന്‍ 
കൈലാസത്തുനിന്നും മടങ്ങിവരവേ ഒരു ദിവസം ക്രഞ്ചന്‍ എന്ന അസു 
രന്‍ പര്‍വ്വതരൂപം ധരിച്ച്‌ മാര്‍ഗ്ഗതടസ്സമുണ്ടാക്കി. അഗസ്ത്യന്‍ തന്‍െറ കമ 
ണ്ഡലുവില്‍നിന്നും വെള്ളമെടുത്ത്‌ ്രയഞ്ചന്‍െറമേല്‍ തളിച്ച്‌ ഇവന്‍ പര്‍വ്വത 
മായിത്തന്നെ കഴിയട്ടെ എന്നു ശപിച്ചു. ശിവപുശ്രനായ സുബ്രഹ്മണ്യന്‍െറ 
അസ്ത്രമേല്‍ക്കുമ്പോള്‍ ശാപമോക്ഷം ലഭിക്കുമെന്നും പറഞ്ഞു. ഇതില്‍നിന്നും 
അഗസ്ത്യനു സുബ്രഹ്മണ്യനോടുള്ള ഗുരുതുല്യമായ ആദരവു വ്യക്തമാ 
ണല്ലോ. സുത്രഹ്മണ്യന്‍െറ അസുരനിഗ്രഹകാലത്തു ബാണാസുരന്‍ ക്രഞ്ച 
പര്‍വ്വതത്തിനുള്ളില്‍ ഒളിച്ചു. സുബ്രഹ്മണ്യന്‍ തന്‍െറ ആയുധമായ വേല്‍ 
കൊണ്ടു പര്‍വ്വതത്തെ പിളര്‍ന്നു. ര്രഞ്ചനു മോക്ഷവും കിട്ടി. അഗസ്ത്യനു 
പോലും ബഹുമാന്യനാണു സുത്രഹ്മണ്യഭഗവാന്‍ എന്നു താല്‍പര്യം. 


14 ഒന്നുപോലഖിലാണ്ഡകോടിയകത്തടച്ചതിനുള്ളിലും 
തന്നകത്തിലുമെങ്ങുമൊക്കെ നിറഞ്ഞു തിങ്ങിവിളങ്ങിടും 
നിന്നരുള്‍ക്കൊരിടംകൊടുപ്പതിനൊന്നുമില്ലയിതെപ്പൊഴോ 
നിന്നില്‍ നിന്നരുള്‍കൊണ്ടുജാതമിതൊക്കെയും ഗുഹ, 

പാഹിമാം 
ഒന്നുപോലെ-ഒരു ഭേദവുമില്ലാതെ; അഖിലാണ്ഡകോടി- കോടിക്കണ 
ക്കിനു ബ്രഹ്മാണ്ഡങ്ങളെ അകത്തടച്ച്‌ - ഉള്ളിലൊതുക്കി; അതിനുള്ളിലും - 
അവയ്ക്കുള്ളിലും; തന്നകത്തിലും - അവയെ തന്നുള്ളിലാക്കി അവയുടെ 
പുറത്തും; എങ്ങുമൊക്കെ നിറഞ്ഞ്‌ - എല്ലായിടത്തും വ്യാപിച്ച്‌; തിങ്ങിവിള 
ങ്ങിടും൦ ഇടതിങ്ങി നില്‍ക്കുന്ന; നിന്നരുള്‍ക്ക്‌ - അങ്ങയുടെ മാഹാത്മൃത്തിന്‌; 
ഒരിടം കൊടുപ്പതിന്‌ - ഒരു ദൃഷ്ടാന്തം കാണിക്കുന്നതിന്‌; ഒന്നുമില്ല - 


74-2003 9 


130 (ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധ്യര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


യാതൊന്നും തന്നെയില്ല; ഇതൊക്കെയും- ഈ പ്രപഞ്ചമെല്ലാം; ഇതെപ്പൊഴോ 

- ഇതെപ്പോഴാണ്‌; നിന്നില്‍ നിന്നരുള്‍കൊണ്ടുജാതം - നിന്‍െറ അനുഗ്രഹ 

ത്തോടുകുടി രൂപപ്പെട്ടത്‌? ഗുഹ, പാഹിമാം - അല്ലയോ സുസ്രഹ്മണ്യഭഗവന്‍, 

എന്നെ രക്ഷിച്ചാലും. 

ഒരു ഭേദവുമില്ലാതെ കോടിക്കണക്കിനു സ്രഹ്മാണ്ഡങ്ങളെ ഉള്ളിലൊ 

തുക്കി അവയ്ക്കുള്ളിലും അവയെ തന്നുള്ളിലാക്കി അവയുടെ പുറത്തും 
എല്ലായിടത്തും വ്യാപിച്ച്‌ ഇടതിങ്ങിനില്‍ക്കുന്ന അങ്ങയുടെ മഹാത്മൃത്തിന്‌ 
ഒരു ദൃഷ്ടാന്തം കാണിക്കുന്നതിനു യാതൊന്നും തന്നെയില്ല. ഈ 
പ്രപഞ്ചമെല്ലാം ഇതെപ്പോഴാണ്‌ നിന്‍െറ അനുഗ്രഹത്തോടുകൂടി രുപപ്പെട്ടത്‌? 
അല്ലയോ സുസ്രഹ്മണ്യഭഗവാന്‍, എന്നെ രക്ഷിച്ചാലും. 


ഭഗവാനു ദൃഷ്ടാന്തമില്ല 


ഇഷ്ടദേവൻ ബ്രഹ്മപ്രതീകമാണല്ലോ. അതുകൊണ്ട്‌ ബ്രഹ്മാണ്ഡ 
മെല്ലാം ആ ദേവനില്‍നിന്നും രൂപംകൊണ്ടതാണെന്നുതന്നെ ഭാവനചെയ്തു 
ഭജിക്കേണ്ടതാണ്‌. ബ്രഹ്മം സര്‍വ്വവ്യാപിയാണ്‌. അതുകൊണ്ട്‌ ഇഷ്ടദേവനും 
സര്‍വ്വത്ര അകവും പുറവും നിറഞ്ഞുനില്‍ക്കുന്നു എന്നു ഭാവനചെയ്തു 
പാസിക്കണം. ചുരുക്കത്തില്‍ ക്രമേണ നോക്കുന്നിടത്തൊക്കെ ഇഷ്ട 
ദേവതാരൂപം കാണാനുള്ള കഴിവ്‌ മനസ്സിനുണ്ടായിത്തീരണം. ഈ നില 
യിലെത്തിയാല്‍പിന്നെ അദ്വൈതപ്രഹ്മ സാക്ഷാത്കാരത്തിനു മനസ്സു 
പാകമായി എന്നു കരുതാവുന്നതാണ്‌. ്രഹ്മം പരമകാരണമായതു 
കൊണ്ട്‌ അതിനു ദൃഷ്ടാന്തമായി ഈ പ്രപഞ്ചത്തില്‍ ഒന്നുമുണ്ടാകാന്‍ 
സാദ്ധ്യമല്ല. 


15 ഓമിതി പ്രണവ്രപനഷ്ടകലിപ്രദോഷ മനസ്സില്‍ നി- 
ന്നോമനപ്പുതുമേനികണ്ടുകരം കുവിപ്പതിനാശയാ 

പൂമണം ബുധപൂജിതം പെരുമാറുമം(ഘിസരോരുഹേ 

നാമനം വിതനോമിനാശവിഹീന ഷണ്മുഖ, പാഹിമാം 

“ഓം” ഇതി - “ഓം” എന്ന; പ്രണവപ്രനഷ്ട കലിപ്രദോഷ മനസ്സില്‍ 
നിന്ന്‌-പ്രണവമന്ത്രം ഉപാസിച്ചു കലിദോഷം മുഴുവന്‍ മാറി ശുദ്ധമായ ഉള്ളില്‍; 
ഓമനപ്പുതുമേനികണ്ട്‌-ഇഷ്ടദേവനായ ഗുഹന്‍െറ സുന്ദരരുപം ദര്‍ശിച്ച്‌; കരം 
കുവിപ്പതിനാശയാ-കൈകുപ്പുന്നതിനാഗ്രഹിച്ചുകൊണ്ട്‌; ബുധപൂജിതം-സജ്ജ 
നങ്ങളാല്‍ പുജിക്കപ്പെട്ട്‌; പുമണം പെരുമാറും - പൂമണം പരന്നുനില്‍ക്കുന്ന; 
അം്ലിസരോരുഹേ-കാല്‍ത്താമരയില്‍; നാമനം-പ്രണാമം; വിതനോമി- 
അര്‍പ്പിക്കുന്നു; നാശവിഹീന-ഒരിക്കലും ഒരഴിവുമില്ലാത്ത; ഷണ്മുഖ 
പാഹിമാം -അല്ലയോ സുബ്രഹ്മണ്യഭഗവാന്‍ എന്നെ രക്ഷിച്ചാലും. 

“ഓം” എന്ന പ്രണവമന്ത്രം ഉപാസിച്ചു കലിദോഷം മുഴുവന്‍ മാറി 
ശുദ്ധമായ ഉള്ളില്‍ ഇഷ്ടദേവനായ ഗുഹന്‍െറ സുന്ദര രൂപം ദര്‍ശിച്ചു 
കൈകുപ്പുന്നതിനാഗ്രഹിച്ചുകൊണ്ട്‌, സജ്ജനങ്ങളാല്‍ പുജിക്കപ്പെട്ടു പൂമണം 
പരന്നുനില്‍ക്കുന്ന കാല്‍ത്താമരയില്‍ പ്രണാമം അര്‍പ്പിക്കുന്നു. ഒരിക്കലും 
ഒരഴിവുമില്ലാത്ത അല്ല്യോ സുഡ്രഹ്മണൃഭഗവന്‍, എന്നെ രക്ഷിച്ചാലും. 


ഛണമുഖസ്തേഠഥ്രതം 131 


പ്രണവോപാസന 


“ഓം” കാരമാണ്‌ പ്രണവം. ഉപനിഷത്തുകള്‍ ഏകകണ്ഠമായി അംഗീ 
കരിച്ചിട്ടുള്ള ്രഹ്മ്പതീകമാണ്‌ പ്രണവം. “ഓം” കാരം നീട്ടി ഉച്ചരിച്ചു മന 
സ്സിനെ അതില്‍ ഏകാഗ്രപ്പെടുത്തുന്നതാണ്‌ പ്രണവോപാസന. ഇഷ്ടദേവ 
നെ ഉപാസിക്കുന്നവര്‍ക്ക്‌ ഇഷ്ടദേവമ്ന്ത്രത്തോടുകൂട്ടിച്ചേര്‍ത്തോ അല്ലാതെ 
പ്രണവം മാത്രമുച്ചരിച്ചോ (്രണവോപാസനയും ശീലിക്കാവുന്നതാണ്‌. 
സഗുണ നിര്‍ഗുണോപാസനകളെ സമഞ്ജസമായി സമ്മേളിപ്പിക്കുന്ന ഒര 
ത്ഭുത സാധനയാണ്‌ പ്രണവോപാസന. മറേറതുപാസനയെക്കാളും പ്രണ 
വോപാസന അതിവേഗം ചിത്തത്തിനേകാഗ്രത നേടിത്തരുന്നു. പ്രണവോ 
പാസനകൊണ്ട്‌ ശുദ്ധമാകുന്ന ഹൃദയത്തില്‍ ഇഷ്ടദേവരൂപം പ്രത്യക്ഷമായി 
കാണാറാകും. അങ്ങനെ കണ്ടു കൈകൂപ്പാന്‍ തനിക്കു ഭാഗ്യമുണ്ടാകണമെ 
ന്നാണിവിടെ അഭ്യര്‍ത്ഥിച്ചിരിക്കുന്നത്‌. 


16 ഓഡുമണ്ഡല മദ്ധ്യവര്‍ത്തിയതാംശശാങ്കനിഭന്‍ ഭവാന്‍ 
കൈടഭാരി സരോരുഹാസനദേവതാസു മഹാമതേ 
ഐഡദഭാവമൊഴിക്കുമേതവ തൃച്ചിലമ്പൊലി കേള്‍ക്കുവാ- 
നീഡയാമി ഭവത്പദാംബുജമെപ്പൊഴും ഗുഹ, പാഹിമാം. 

ഓഡുമണ്ഡലമദ്ധ്യവര്‍ത്തിയതാം - നക്ഷത്ര മണ്ഡലത്തിന്‍െറ നടുക്കു 
പ്രകാശിക്കുന്ന; ശശാങ്കനിഭന്‍ഭവാന്‍ - ചന്ദ്രനുതുല്യനായ അങ്ങ്‌; കൈടഭാരി 
സരോരുഹാസനദേവതാസു - വിഷ്ണു, ബ്രഹ്മാവ്‌ തുടങ്ങിയ ദേവന്മാരില്‍; 
ഐഡഭാവമൊഴിക്കുമേ - ആഗ്നേയഭാവം ശമിപ്പിക്കുന്നവനാണ്‌; മഹാമതേ - 
ബ്രഹ്മഭാവത്തില്‍ സദാ വര്‍ത്തിക്കുന്ന അല്ലയോ ഭഗവന്‍; തവത്യച്ചിലമ്പൊലി 
കേള്‍ക്കുവാന്‍ - അങ്ങു പാദങ്ങളിലണിയുന്ന ദിവ്യങ്ങളായ ചിലമ്പുകളുടെ 
മധുരധ്വനി കേള്‍ക്കാന്‍; എപ്പൊഴും - സദാ; ഭവത്പദാംബുജം - അങ്ങയുടെ 
കാല്‍ത്താമര; ഈ ഡയാമി - ഞാന്‍ കുമ്പിട്ടുകുപ്പുന്നു; ഗുഹ പാഹിമാം - 
അല്ലയോ അറുമുഖ എന്നെ രക്ഷിച്ചാലും. 
നക്ഷത്രമണ്ഡലത്തിന്‍െറ നടുക്കു പ്രകാശിക്കുന്ന ചന്ദ്രതുല്യനായ അങ്ങ്‌ 
വിഷ്ണു, ്രഹ്മാവു തുടങ്ങിയ ദേവന്മാരില്‍ ആഗ്നേയഭാവം ശമിപ്പിക്കുന്നവ 
നാണ്‌. ബ്രഹ്മഭാവത്തില്‍ സദാ വര്‍ത്തിക്കുന്ന അല്ലയോ ഭഗവന്‍, അങ്ങു പാദ 
ങ്ങളിലണിയുന്ന ദിവ്യങ്ങളായ ചിലമ്പുകളുടെ മധുരധ്വനി കേള്‍ക്കാന്‍ സദാ 

അങ്ങയുടെ കാല്‍ത്താമര ഞാന്‍ കുമ്പിട്ടുകൂപ്പുന്നു. അല്ലയോ അറുമുഖ എ 

ന്നെ രക്ഷിച്ചാലും. 


ഐഡഭാവമകററുമേ 


ഇഡന്‍ - അഗ്നി; ഐഡഭാവം - ആഗ്നേയഭാവം. തന്‍െറ ഇഷ്ടദേവൻ 
ബ്രഹ്മപ്രതീകമായതുകൊണ്ട്‌ തനിക്കു മറെറല്ലാ ദേവന്മാരെക്കാളും ദിവ്യനാണ്‌. 
നക്ഷ്രമണ്ഡലദദ്ധ്യത്തില്‍ ഉദിച്ചുനില്‍ക്കുന്ന ചന്ദ്രനെപ്പോലെ പരിവാരമദ്ധ്യ 
ത്തില്‍ ശാന്തശീതളനായി വിളങ്ങുന്ന മുരുകന്‍, വിഷ്ണു, ബ്രഹ്മാവു തുട 
ങ്ങിയ ദേവന്മാരില്‍പോലും ആഗ്നേയഭാവത്തെ ശമിപ്പിക്കുന്നവനാണ്‌. അവ 
രുടെപോലും കോപതാപാദിദോഷങ്ങളെ ശമിപ്പിക്കുന്നവനാണെന്നു ഭാവം. 


132 ശ്രീനാരായണ ഗുരുദേവക്യതികശി സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





അങ്ങനെയുള്ള ദേവന്‍െറ ചിലമ്പൊലി കേള്‍ക്കാന്‍ കാതുകത്തോടെ ആ 
പാദങ്ങളില്‍ വണങ്ങുന്നു. 


17 അംബുധിത്തിരയും തിരക്കുമുളപ്രവാഹവുമൊക്കെയോ- 
രംബുരാശിയതായടങ്ങിയൊടുങ്ങിടും പടി നിന്നില്‍ നി- 
ന്നംബ, പൊങ്ങിമറിഞ്ഞുയര്‍ന്നു മറഞ്ഞിടുന്നഖിലാണ്ഡവും 
അംബയാസഹ വര്‍ത്തമാന വിജന്മ, ഷണ്‍മുഖ, പാഹിമാം. 

അംബുധിത്തിരയും - സമുദ്രത്തിലെ തിരമാലകളും; തിരക്കുമുളപ്രവാ 
ഹവും - കുമുള, പത, അടിയൊഴുക്കു മുതലായതും; ഒക്കെ - എല്ലാം; ഒരം 
ബുരാശിയതായടങ്ങിയൊടുങ്ങിടും പടി-സമുദ്രം തന്നെയായിത്തീര്‍ന്നു പര്യ 
വസാനിക്കുന്നതുപോലെ; അംബ-ആശ്ചര്യം; അഖിലാണ്ഡവും - ബ്രഹ്മാണ്ഡ 
ങ്ങളെല്ലാം; നിന്നില്‍നിന്ന്‌ -ഭഗവാങ്കല്‍നിന്ന്‌; പൊങ്ങി മറിഞ്ഞുയര്‍ന്നുമറ 
ഞ്ഞിടുന്നു - പൊന്തിവന്നു പരിണമിച്ചു ഭഗവാനില്‍ തന്നെ മറയുന്നു; അംബ 
യാസഹ വര്‍ത്തമാന-ദേവിയോടൊപ്പം കഴിയുന്നവനും; വിജന്മ - ജന്മമില്ലാ 
ത്തവനുമായ; ഷണ്‍മുഖ അല്ലയോ അറുമുഖ; പാഹിമാം-എന്നെ രക്ഷിച്ചാലും. 
സമുദ്രത്തിലെ തിരമാലകളും കുമിള, പത, അടിയൊഴുക്കു മുതലായതും 
എല്ലാം സമുദ്രംതന്നെയായിത്തീര്‍ന്നു പര്യവസാനിക്കുന്നതുപോലെ; 
ആശ്ചര്യം, ്രഹ്മാണ്ഡങ്ങളെല്ലാം ഭഗവാങ്കല്‍നിന്നു പൊന്തിവന്നു പരിണമി 
ച്ചു ഭഗവാനില്‍തന്നെ മറയുന്നു. ദേവിയോടൊപ്പം കഴിയുന്നവനും ജന്മമില്ലാ 
ത്തവനുമായ അല്ലയോ അറുമുഖ, എന്നെ രക്ഷിച്ചാലും. 


വിജന്മ, ഷണ്മുഖ, പാഹിമാം. 


ഷണ്‍മുഖന്‍ ബ്രഹ്മപ്രതീകമായതുകൊണ്ട്‌ ജനിച്ചതായി മററുള്ളവര്‍ക്കു 
തോന്നുന്നുണ്ടെങ്കിലും യഥാര്‍ത്ഥത്തില്‍ ജന്മമില്ലാത്തവനാണെന്നു ഭാവം. സമു 
ദ്രത്തില്‍ തിരയും പതയും കുമിളയും അടിയൊഴുക്കുമെല്ലാം സംഭവിക്കുന്നു. 
പക്ഷെ സമുദ്രമല്ലാതെ മറെറാരു വസ്തുവില്ലെന്നു തീര്‍ച്ചയാണല്ലോ. തിരയും 
കുമിളയുമെല്ലാമവസാനിച്ചാല്‍ നിശ്ചലമായ സമുദ്രം അവശേഷിക്കുകയും 
ചെയ്യും. അതുപോലെ അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങളുള്‍പ്പെട്ട പ്രപഞ്ചം അഖ 
ണ്ഡബോധസ്വരൂപമായ ബ്രഹ്മത്തില്‍നിന്നും ശക്തിസ്പന്ദനത്തിലൂടെ പൊ 
ന്തിവന്നു പരിണമിച്ച്‌ അതില്‍തന്നെ മറയുന്നു. എല്ലാം മറയുമ്പോള്‍ ബ്രഹ്മം 
അചഞ്ചലമായി അവശേഷിക്കുകയും ചെയ്യുന്നു. 


18 അല്ലിലും പകലും ഭവത്പദപല്ലവങ്ങളിലല്ലയോ 
ചൊല്ലിയിങ്ങനെ സമ്യമാം മുതലുള്ളടക്കിയിരിപ്പതും 
കൊല്ലുവാന്‍ കൊലയാനപോലെയണഞ്ഞിടും മലമായയേ 
വെല്ലുവാനൊരു മന്ത്രമിങ്ങരുളീടു ഷണ്മുഖ, പാഹിമാം. 

അല്ലിലും പകലും-രാത്രിയും പകലും; ഭഗവത്പദപല്ലവങ്ങളിലല്ലയോ- 
അങ്ങയുടെ തളിരുപോലുള്ള പാദങ്ങളില്‍ തന്നെ; ചൊല്ലിയിങ്ങനെ-കേണു 
വീണപേക്ഷിച്ച്‌; സമയമാം മുതല്‍ -ശാന്തിയാകുന്ന സ്വത്ത്‌; ഉള്ളടക്കിയിരി 
പ്ൃതും-ഉള്ളില്‍തന്നെ സുക്ഷിച്ചു കഴിഞ്ഞുകൂടുന്നു. കൊല്ലുവാന്‍-ജീവിതത്തെ 


ഷണീമുഖസ്തോ(്രം 133 


യാകെ നശിപ്പിക്കാന്‍; കൊലയാനപോലെ-കൊമ്പനാനയെപ്പോലെ; അണ 
ഞ്ഞിടും-ഓടിയെത്തുന്ന; മലമായയേ-ഇരുണ്ട ഈ മായാഭ്രമത്തെ; വെല്ലുവാന്‍- 
ജയിക്കാന്‍; ഒരു മന്ത്രമിങ്ങരുളീട്്‌-ഒരു ദിവ്യമന്ത്രം കാരുണ്യപൂർവ്വം ഉപദേ 
ശിച്ചു തരിക; ഷണ്മുഖ, പാഹിമാം-അല്ലയോ അറുമുഖ, രക്ഷിച്ചാലും. 
രാത്രിയും പകലും അങ്ങയുടെ തളിരുപോലുള്ള പാദങ്ങളില്‍ തന്നെ 
കേണുവീണപേക്ഷിച്ച്‌ ശാന്തിയാകുന്ന സ്വത്ത്‌ ഉള്ളില്‍ തന്നെ സൂക്ഷിച്ചുക 
ഴിഞ്ഞുകൂടുന്നു. ജീവിതത്തെയാകെ നശിപ്പിക്കാന്‍ കൊമ്പനാനയെപ്പോലെ 
ഓടിയെത്തുന്ന ഇരുണ്ട ഈ മായാ ഭ്രമത്തെ ജയിക്കാന്‍ ഒരു ദിവ്യമന്ത്രം 
കാരുണ്യപൂർവ്വം ഉപദേശിച്ചുതരിക അല്ലയോ അറുമുഖ, രക്ഷിച്ചാലും. 


ഒരു മന്ത്രമിങ്ങരുളീട്‌ 


ദിവ്യമായ ഈശ്വരനാമമാണ്‌ മന്ത്രം. മായയെ ജയിക്കാനുള്ള ഏററവും 
ലളിതമായ ഉപായമാണു നാമജപം. ഇടയ്ക്കിടയ്ക്ക്‌ സദാ ഭഗവന്നാമമുച്ച 
രിച്ച്‌ ഈശ്വരബുദ്ധി നിലനിറുത്തി ജീവിക്കുന്നയാളിനെ സംസാരക്ലേശങ്ങ 
ളൊന്നും ബാധിക്കുന്നതല്ല. ഈ ലോകജീവിതത്തില്‍ മനഃശാന്തി നിലനിറു 
ത്താന്‍ ഭഗവത്പാദ ഭജനവും നാമജപവുമല്ലാതെ വേറെ വഴിയില്ല. അതു നി 
രന്തരമായി രാവും പകലും അഭ്യസിക്കേണ്ടതാണ്‌. മലമായ-മലപോലെ ക 
റുത്തിരുണ്ട മായ അല്ലെങ്കില്‍ അജ്ഞാനമലംകൊണ്ടു കറുത്തിരുണ്ട മായ. 
മദിച്ചുവരുന്ന കൊമ്പനാനയെ ജയിക്കാന്‍ എന്തുമാത്രം ക്ലേശമുണ്ടോ അതി 
ലധികം ക്ലേശമാണ്‌ മായാഭ്രമത്തെ നേരിടാന്‍. 


19 കഷ്ടമിക്കലിയില്‍ കിടന്നുഴലുന്നതൊക്കെയുമങ്ങുസ- 
ന്തുഷ്ടനായ്‌ സുഖമോടു കണ്ടു രസിച്ചിരിക്കുക യോഗ്യമോ? 
ക്ലിഷ്ടതയ്ക്കൊരിടം കൊടുക്കണമെന്നു നിന്തിരുവുള്ളിലു- 
ണ്ടിഷ്ടമെങ്കിലടിക്കടുത്തിടുമെന്നിലോ ഗുഹ, പാഹിമാം. 


കഷ്ടം - കഷ്ടമെന്നേ പറയേണ്ടു; ഇക്കലിയില്‍ കിടന്നുഴലുന്നതൊ 
ക്കെയും - ഈ കോപതാപങ്ങളില്‍ കിടന്നു പിടയുന്നതെല്ലാം അങ്ങു - അവി 
ടന്ന്‌; സന്തുഷ്ടനായ്‌ കണ്ടു - സന്തോഷത്തോടെ നോക്കി; രസിച്ചിരിക്കുക 
യോഗ്യമോ - പുഞ്ചിരിതുകിക്കഴിയുന്നത്‌ ഉചിതമാണോ; കഷ്ടതയ്ക്കൊരിടം 
കൊടുക്കണം - ദുഃഖത്തിനും കഴിഞ്ഞുകൂടാന്‍ ഒരു സ്ഥലം കൊടുക്കണ്ടേ; 
എന്നു നിന്തിരുവുള്ളില്‍ - എന്നിങ്ങനെ അങ്ങയുടെ മനസ്സില്‍; ഇഷ്ടമെങ്കില്‍ 
- വിചാരമുണ്ടെങ്കില്‍; അടിക്കടുത്തിടുമെന്നിലോ - കാല്‍ക്കല്‍ കുമ്പിടാനെ 
ത്തുന്ന എന്നിലാണോ അതിനു സ്ഥലം കണ്ടെത്തേണ്ടത്‌ ഗുഹ, പാഹിമാം 
അല്ലയോ സുബ്രഹ്മണ്യഭഗവ ൯ എന്നെ രക്ഷിച്ചാലും. 
കഷ്ടമെന്നേ പറയേണ്ടു. ഈ കോപതാപങ്ങളില്‍ കിടന്നു പിടയുന്ന 
തെല്ലാം അവിടുന്നു സന്തോഷത്തോടെ നോക്കി പുഞ്ചിരിതുകിക്കഴിയുന്നത്‌ 
ഉചിതമാണോ? ദുഃഖത്തിനും കഴിഞ്ഞുകൂടാന്‍ ഒരു സ്ഥലം കൊടുക്കണ്ടേ 
എന്നിങ്ങനെ അങ്ങയുടെ മനസ്സില്‍ വിചാരമുണ്ടെങ്കില്‍, കാല്‍ക്കല്‍ കുമ്പിടാ 
നെത്തുന്ന എന്നിലാണോ അതിനു സ്ഥലം കണ്ടെത്തേണ്ടത്‌? അല്ലയോ സു 
ബ്രഹ്മണ്യഭഗവന്‍ എന്നെ രക്ഷിച്ചാലും. 


134 ശരിനാരായണ ശഗുരുദേവക്യതികള്‍ സന്ധ്രര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


ഗുഹ, പാഹിമാം. 


ഭഗവാന്‍ സദാ സന്തുഷ്ടനും കരുണാമുര്‍ത്തിയുമായി വര്‍ത്തിക്കുന്നു 
എന്നാണ്‌ കണ്ടിട്ടുള്ളവര്‍ പറയുന്നത്‌. അങ്ങനെയാണെങ്കില്‍ ഭക്തന്‍ ഇങ്ങനെ 
കഷ്ടപ്പെടുന്നത്‌ ഭഗവാന്‍െറ സ്ഥിതിക്കൊട്ടും യോജിച്ചതല്ലല്ലോ. ഇനി ദുഃഖ 
ത്തിനും ഇരിപ്പിടം നല്‍കി കരുണകാണിക്കേണ്ട ചുമതല ഭഗവാനുണ്ടെന്നി 
രിക്കട്ടെ. എന്നാല്‍പോലും അതിനു കാല്‍ക്കല്‍ കുമ്പിടാനെത്തുന്ന ഈ ഭക്ത 
നിലാണോ സ്ഥലം കണ്ടെത്തേണ്ടത്‌? അതുകൊണ്ട്‌ കാലില്‍ കേണുവീണ 
പേക്ഷിക്കുന്ന ഇവനെ കാരുണ്യപൂർവ്വം രക്ഷിക്കാന്‍ ഭഗവാന്‍ കടപ്പെട്ടവനാ 
ണെന്നു ഭാവം 


ഭക്തിനിര്‍ഭരവും തത്ത്വപ്രതിപാദകവുമായ ഈ സ്തോത്രം രചിച്ചനു 
ഗ്രഹിച്ച ഗുരുവിന്‍െറ പാദങ്ങളില്‍ നമുക്കും കുമ്പിട്ടുകൂപ്പാം. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


4 


ബാഹുലേയാഷ്ടകം 


ഓം ഓം ഓം ഹോമധുമപ്രകടതടജടാ- 
കോടിഭോഗിപ്രപൂരം 

അം അം അം ആദിതേയ്രപണതപദയുഗാം 
ഭോരുഹശ്രീവിലാസം 

ഉം ഉം ഉം ഉഗ്രനേത്രതയലസിതവപുര്‍ 
ജ്യോതിരാനന്ദരൂപം 

ശ്രീം ശ്രീം ശ്രീം ശീ്ഘചിത്തഭ്രമഹരമനിശം 
ഭാവയേ ബാഹുലേയം. 


ഹ്റിം ഹ്റീം ഹ്റീം ഹൃഷ്ടഷട്കന്ധരമഘമരണാ 
രണ്യസംവര്‍ത്തവഹിം 

ഐം ഐം ഐം ഐങ്ഗുദീസത്ഫലമൃദുമിളിത- 
പ്രാശിയോഗീന്ദ്രവന്ദ്യം 

ക്ലീം ക്ലീം ക്ലീം ക്ലിഷ്ടകായക്ടമദവദഹന 
ക്ലേശനിര്‍മ്മുലനാശം 

സൌം സൌം സൌം സൌരകാന്തിഭ്രമഹരമനിശം 
ഭാവയേ ബാഹുലേയം. 


ശം ശം ശം ശബ്ദരൂപം ശശിധരമമലം 

ശങ്കരം സാംബമൂര്‍ത്തിം 

ശിം ശിം ശിം ശിഷ്ടവന്ദ്യം ശിഖരിനിലയനം 
ശിക്ഷിതാനേകലോകം 

ശും ശും ശും ശുശ്രഹാസം ശുഭകരമതിസ- 
ന്ദേഹസാന്ദോഹനാശം 

ശാം ശാം ശാം ശാക്ലിതാങ്ഗം സിതഭസിതഗണൈര്‍- 
ഭാവയേ ബാഹുലേയം. 


രം രം രം രമ്യദേഹം രജതഗിരിഗൃഹം 
രക്തപദ്മാങ്രഘിയുഗ്മം 

രിം രിം രിം രിക്തശോക്രപകൃതിപരമ- 
ജംഘാലമായീലനേത്രം 


136 


ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം / 








രും രും രും രൂക്ഷ കായ പ്രതിഭടഹനനം 
രക്തകൌശേയവസ്ത്രം 

രൌം രൌം രൌം രരവാദിദ്രുതഹരകുഹരം 

ഭാവയേ ബാഹുലേയം. 4 


ഹം ഹം ഹം ഹംസയോഗിപ്രവരസുഖകരം 
ഹസ്തലക്ഷ്മീസമേതം 

ഹിം ഹിം ഹിം ഹീനമാനം ഹിതസുഖവരദം 
ഹിംസയാപേതകിലം 

ഹും ഹും ഹും ഹുംകൃതിധ്വംസിതരജനിചര- 
ക്രൌര്യകൌടില്യമൂര്‍ത്തിം 

ഹൈം ഹൈം ഹൈം ഹൈമകുംഭായതകരസഹജം 

ഭാവയേ ബാഹുലേയം. 5 


ണം ണം ണം നന്ദികേശ്രപവരഭുജഗനിര്‍- 
വിഘ്നകര്‍മ്മപപഞ്ചം 

ണിം ണിം ണിം നീലകണ്ഠപ്രിയസുതമജിതം 

നിര്‍മ്മലാങ്ഗം നിരീഹം 

ണും ണും ണും ണുത്തനാഭോത്തരനിഭൃതനിരാ- 
ലംബകൈവല്യമൂര്‍ത്തിം 

ണം ണം ണാം നാമരൂപാത്മകജഗദഖിലം 
ഭാവയേബാഹുലേയം. 6 


ഭം ഭം ഭം ഭാഗധേയം ഭഗവദനുചര- 

പ്രാഞ്ജലിസ്തോത്രപൂരം 

ഭിം ഭിം ഭിം ഭീമനാദാന്തകമദനഹരം 

ഭീഷിതാരാതിവര്‍ഗ്ഗം; 

ഭും ഭും ഭും ഭൂതിഭുഷാര്‍ച്ചിതമമിതസമ- 
സ്താര്‍ത്ഥശാസ്ത്രാന്തരങ്ഗം 

ഭൌം ഭൌം ഭൌം ഭൌമമുഖ്യം ്രഹഗണനപടും 

ഭാവയേ ബാഹുലേയം. 7 


വം വം വം വാഹിനീശം വലരിപുനിലയ 
സ്തോത്രസമ്പത്സമൂഹം 

വിം വിം വിം വീരബാഹുപ്രഭ്ൃതിസഹചരം 
വിഘ്നരാജാനുജാതം; 

വും വും വും ഭൂതനാഥം ഭുവനനിലയനം 

ഭൂരികല്യാണശീലം 

വൌം വൌം വൌം ഭാതിതാരിപ്രതിഭയമനിശം 

ഭാവയേ ബാഹുലേയം. 8 


ബ്വാഹുലേയാഷ്ടകം 137 


വ്യാഖ്യാനം 


എട്ടു സംസ്കൃത പദ്യങ്ങളുള്ള സുബ്രഹ്മണ്യ സ്തുതിയാണ്‌ “ബാ 
ഹുലേയാഷ്ടകം'. ഒന്നിലധികം അമ്മമാരാല്‍ പാലൂട്ടി വളര്‍ത്തപ്പെട്ടതുകൊ 
ണ്ടാണ്‌ സുത്രഹ്മണ്യനു ബാഹുലേയന്‍ എന്ന പേരുണ്ടായത്‌. ബഹുലക 
ളുടെ മകന്‍ ബാഹുലേയന്‍. മന്ത്രരൂപത്തിലാണികൃതിയുടെ രചന. രോഗ 
ങ്ങളും ബാധോപ്രദവങ്ങളും ഒക്കെയകററാന്‍ ഈ സുബ്രഹ്മണ്യ മന്ത്രം 
പ്രയോഗിച്ചിരുന്നു. മന്ത്രോച്ചാരണത്തില്‍ ഏകാഗ്രതയും ശക്തിയും വര്‍ദ്ധി 
ക്കാനാണ്‌ ഓരോ ശ്ലോകത്തിലും പലതരം ധ്വനികള്‍ ആവര്‍ത്തിച്ചിരിക്കുന്നത്‌. 
ഈ ധ്വനികളെല്ലാം കുണ്ഡലിനി പ്രാണപ്രസരവേളയില്‍ ഒരു യോഗിക്ക്‌ 
ആധാരച്രകങ്ങളില്‍അനാഹതധ്വനികളായി മുഴങ്ങി അനുഭവപ്പെടുന്നവയാണ്‌. 
മന്ത്രശക്തി വര്‍ദ്ധിപ്പിക്കാന്‍ ഈ ധ്വനികള്‍ക്ക്‌ അസാധാരണമായ കഴിവുണ്ട്‌. 
ഈ സ്തോത്രംകൊണ്ട്‌ സുബ്രഹ്മണ്യനെ ഉപാസിച്ചു പ്രത്യക്ഷമാക്കാവു 
ന്നതാണ്‌. 


1 ഓം ഓം ഓം ഹോമധുൂമ്രപകടതടജടാ- 
കോടിഭോഗിപ്രപൂരം 
അം അം അം ആദിതേയ ്രണതപദയുഗാം - 
ഭോരുഹശ്രീവിലാസം 
ഉം ഉം ഉം ഉഗ്രനേത്രതയലസിതവപുര്‍- 
ജ്യോതിരാനന്ദരുപം 
ശ്രീം ശ്രീം ശ്രീം ശീ്ഘചിത്ത്രമഹരമനിശം 
ഭാവയേ ബാഹുലേയം. 
ഓം ഓം ഓം-സാക്ഷാത്‌ ബ്രഹ്മസ്വരൂപനും; ഹോമധുമപ്രകടതടജ 
ടോകോടിഭോഗിപ്രപൂരം - ഹോമാഗ്നിയില്‍നിന്നുള്ള ധുമങ്ങള്‍പോലെ പ്രക 
ടരൂപം കൈക്കൊണ്ടിരിക്കുന്ന ജടകളുടെ അഗ്രങ്ങളില്‍ പാമ്പിന്‍കൂട്ടത്തെ അണി 
ഞ്ഞിരിക്കുന്നവനും; അം അം അം-സാക്ഷാദ്വിഷ്ണുരൂപനും; ആദിതേയപ്ര 
ണതപദയുഗാംഭോരുഹശ്രീവിലാസം-ദേവന്മാര്‍ കുമ്പിട്ടുകൂപ്പുന്ന രണ്ടു കാല്‍ 
ത്താമരകളുടെയും കാന്തിപരത്തി വിളങ്ങുന്നവനും; ഉം ഉം ഉം-സാക്ഷാത്‌ 
ശിവസ്വരുപനും; ഉഗ്രനേത്ര ത്രയലസിതവപുര്‍ജ്യോതിരാനന്ദരുപം-ഉഗ്രങ്ങളായ 
മൂന്നു കണ്ണുകളോടു കൂടിയ ദേഹത്തില്‍ നിന്നു പ്രകാശം ചൊരിഞ്ഞ്‌ ആന 
ന്ദസ്വരൂപനായി വര്‍ത്തിക്കുന്നവനും; ശ്രീം ശ്രീം ശ്രീം- സാക്ഷാത്ശക്തിസ്വ 
രൂപനും; ശീ്ഘചിത്തഭ്രമഹരം - ചിത്തത്തിന്‍െറ സംസാരവിഭ്രമം അതി വേഗം 
ശമിപ്പിക്കുന്നവനുമായ; ബാഹുലേയം-സുബ്രഹ്മണ്യഭഗവാനെ; അനിശം 
ഭാവയേ-ഞാനുള്ളില്‍ സദാ ഭാവന ചെയ്യുന്നു. 
സാക്ഷാത്‌ ബ്രഹ്മസ്വരുപനും ഹോമാഗ്നിയില്‍ നിന്നുള്ള ധൂമങ്ങള്‍ 
പോലെ പ്രകടരൂപം കൈക്കൊണ്ടിരിക്കുന്ന ജടകളുടെ അഗ്രത്തില്‍ പാമ്പിന്‍ 
കൂട്ടത്തെ അണിഞ്ഞിരിക്കുന്നവനും സാക്ഷാദ്ധിഷ്ണുരൂപനും ദേവന്മാര്‍ കുമ്പി 
ട്ടുകൂപ്പുന്ന രണ്ടുകാല്‍ത്താമരകളുടെയും കാന്തിപരത്തി വിളങ്ങുന്നവനും 
സാക്ഷാത്‌ ശിവസ്വരുപനും ഉഗ്രങ്ങളായ മൂന്നു കണ്ണുകളോടുകുടിയ ദേഹ 


138 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





ത്തില്‍നിന്നു പ്രകാശം ചൊരിഞ്ഞ്‌ ആനന്ദസ്വരൂപനായി വര്‍ത്തിക്കുന്നവനും 
സാക്ഷാത്‌ ശക്തിസ്വരൂപനും ചിത്തത്തിന്‍െറ സംസാരവിഭ്രമം അതിവേഗം 
ശമിപ്പിക്കുന്നവനുമായ സുത്രഹ്മണ്യഭഗവാനെ ഞാനുള്ളില്‍ സദാ ഭാവന 
ചെയ്യുന്നു. 


ഭാവയേ ബാഹുലേയം 

“ഓം” കാരം ബ്രഹ്മമാണ്‌. “അ' വിഷ്ണുവും “ഉ” ശിവനും “ശ്രീ” ശക്തിയു 
മാണ്‌. ഇഷ്ടദേവനെത്തന്നെ ്രഹ്മമായും വിഷ്ണുവായും ശിവനായും 
ശക്തിയായും പ്രകീര്‍ത്തിച്ചിരിക്കുന്നു. ്രഹ്മത്തിന്‍െറ പ്രതീകമാണല്ലോ 
ഇഷ്ടദേവൻ. രാഗാദിക്നലേശങ്ങളെല്ലാം ചിത്തത്തിന്‍െറ സംസാര്രഭമങ്ങളാണ്‌. 
സുബ്രഹ്മണ്യനെ ഭാവന ചെയ്തുറപ്പിച്ചാല്‍ തനിക്കും തന്നോടു ബന്ധപ്പെട്ട 
വര്‍ക്കുമുള്ള അത്തരം ശ്രമങ്ങളൊക്കെ അതിവേഗം മാറിക്കിട്ടുന്നതാണ്‌. 


2 ഹ്രീം ശ്രീം ശ്രീം ഹൃഷ്ടഷട്കന്ധരമഘമരണാ- 
രണ്യസംവര്‍ത്തവഹിം 
ഐം ഐം ഐം ഐംഗുദീസത്ഫല മൃദുമിളിത- 
പ്രാശിയോഗീന്ദ്രവന്ദ്യം 
ക്ലീം ക്ലീം ക്ലീം ക്ലിഷ്ടകായക്ലമദവദഹന- 
ക്ലേശനിര്‍മ്മൂലനാശം 
സാം സനം സനം സാവരകാന്തിഭ്രമഹരമനിശം 
ഭാവയേ ബാഹുലേയം. 
ഹ്രീം ഹ്രീം ഗ്രീം-ഗ്രീം ഗ്രീം എന്ന മുഴക്കത്തോടുകൂടിയവനും; ഹൃഷ്ട 
ഷട്കന്ധരം - സന്തോഷംനിറഞ്ഞ ആറുമുഖങ്ങളോടുകുടിയവനും; അഘമ 
രണാരണ്യസംവര്‍ത്തവഹ്‌നീം- പാപം ചെയ്തു മരിച്ചു ജനിക്കുന്ന സംസാര 
ക്കൊടുംകാടിനു പ്രളയാഗ്നിയായിട്ടുളളവനും; ഐം ഐം ഐം-ഐം ഐം 
എന്നു മുഴങ്ങുന്നവനും; ഐംഗുദീസത്ഫലമൃദുമിളിത പ്രാശിയോഗീന്ദ്രവന്ദ്യം-- 
ഓടല്‍പ്പഴം പാകത്തിനു ചേര്‍ത്തുണ്ടാക്കിയ അന്നം ഭക്ഷിക്കുന്ന യോഗീന്ദ്ര 
ന്മാരാല്‍ വന്ദിക്കപ്പെടുന്നവനും; ക്ലീം ക്ലീം ക്ലീം-ക്ലീം ക്ലീമെന്നു മുഴങ്ങുന്നവനും; 
കായക്ടമദവദഹനം- ശരീരക്ലേശത്തിനു കാട്ടുതീയായുള്ളവനും; ക്ലേശനിര്‍ 
മ്മൂലനാശം-സംസാരക്ലേശത്തെ വേരോടെ പിഴുതെറിയുന്നവനും സം സം 
സൌഈം-സഈം സനം എന്നു മുഴങ്ങുന്നവനും; സയരകാന്തിഭ്രമഹരം-സംസാര 
മെന്ന മരുമരീചികാഭ്രമത്തെ അകററുന്നവനുമായ; ബാഹുലേയം-സുബ്രഹ്മ 
ണ്യനെ; അനിശം ഭാവയേ-ഞാന്‍ സദാ ഭാവനചെയ്യുന്നു. 
ശ്രീം ്രീം എണ മുഴക്കത്തോടുകൂടിയവനും സന്തോഷം നിറഞ്ഞ 
ആറുമുഖങ്ങളോടുകൂടിയവനും പാപംചെയ്തു ജനിച്ചു മരിക്കുന്ന സംസാര 
ക്കൊടുംകാടിനു പ്രളയാഗ്നിയായിട്ടുള്ളവനും ഐം ഐം എന്നു മുഴങ്ങുന്ന 
വനും ഓടല്‍പ്പഴം പാകത്തിനുചേര്‍ത്തുണ്ടാക്കിയ അന്നം ഭക്ഷിക്കുന്ന യോഗീ 
ന്ദ്രന്മാരാല്‍ വന്ദിക്കപ്പെടുന്നവനും ക്ലീം ക്ലീമെന്നു മുഴങ്ങുന്നവനും ശരീരക്ടേ 
ശത്തിനുകാട്ടുതീയായുള്ളവനും സംസാരക്നേശത്തെ വേരോടെ പിഴുതെറി 
യുന്നവനും സയം സനം എന്നു മുഴങ്ങുന്നവനും സംസാരമെന്ന മരുമരീചി 


ബ്വാഹുലേയാഷ്ടകം 139 


കാശ്രമത്തെ അകററുന്നവനുമായ സുബ്രഹ്മണ്യനെ ഞാന്‍ സദാ ഭാവന 
ചെയ്യുന്നു. 


ഭാവയേ ബാഹുലേയം 


ഇഷ്ടദേവൻ ്രഹ്മത്തിന്‍െറയും ശ്രിമൂര്‍ത്തികളുടെയും പ്രതിനിധിയാ 
യിരിക്കുന്നതുപോലെ പ്രാണന്‍െറയും പ്രതിനിധിയാണ്‌, അതാണ്‌ ബാഹു 
ലേയനെ “ഫഹീം ഹീം” എന്നിത്യാദി അക്ഷരസ്വരുപനായി വിവരിച്ചിരിക്കു 
ന്നത്‌. കുണ്ഡലിനീ പ്രാണപ്രസരത്തോടെ ആധാര ചക്രങ്ങളില്‍ മുഴങ്ങികേള്‍ 
ക്കുന്ന ധ്വനിവിശേഷങ്ങളാണിവയെല്ലാം. ഇത്തരം അനാഹതധ്വനി ശ്രവണം 
മനസ്സിനെ ലയിപ്പിച്ച്‌ എല്ലാ സംസാരക്നേശങ്ങളില്‍നിന്നും മോചിപ്പിക്കുന്നു. 
അതാണിക്കാര്യം ആവര്‍ത്തിച്ചു പറഞ്ഞിരിക്കുന്നത്‌. സു്രഹ്മണൃഭാവന ഉ 
റച്ചാല്‍ ഇതെല്ലാം സ്വാഭാവികമായി സംഭവിക്കും. 


3 ശം ശം ശം ശബ്ദരൂപം ശശിധരമമലം 
ശങ്കരം സാംബമൂര്‍ത്തിം 
ശിം ശിം ശിം ശിഷ്ടവന്ദ്യം ശിഖരിനിലയനം 
ശുക്ഷിതാനേകലോകം 
ശും ശും ശും ശുശ്രഹാസം ശുഭകരമതിസ- 
ന്ദേഹസന്ദോഹനാശം 
ശം ശാം ശാം ശാക്ലിതാംഗം സിതഭസിതഗണൈര്‍- 
ഭാവയേ ബാഹുലേയം. 
ശം ശം ശം-ശം ശം എന്നു മുഴങ്ങുന്നവനും; ശബ്ദരുപം-ധ്വനിമയനും; 
ശശിധരം-ചന്ദ്രശേഖരനും; അമലം-പരിശുദ്ധസ്വരുപനും; ശങ്കരം-മംഗളമരു 
ളുന്നവനും; സാംബമൂര്‍ത്തിം-ദേവിക്കു പകുത്തു നല്‍കിയ ശരീരത്തോടുകൂ 
ടിയവനും; ശിം ശിം ശിം- ശിം, ശിം എന്നു മുഴങ്ങുന്നവനും; ശിഷ്ടവന്ദ്യം-സജ്ജ 
നങ്ങളാല്‍ വന്ദിക്കപ്പെടുന്നവനും; ശിഖരിനിലയനം-കൈലാസവാസിയും; 
ശിക്ഷിതാനേകലോകം-അനേകലോകങ്ങളെ നിയന്ത്രിച്ചുനിറുത്തിയിരിക്കുന്ന 
വനും; ശും ശും ശും-ശും ശും എന്നു മുഴങ്ങുന്നവനും; ശുഭ്രഹാസം-ശുദ്ധ 
മായ പുഞ്ചിരിയോടുകുടിയവനും; ശുഭകരമതിസന്ദേഹസന്ദോഹനാശം-ശുദ്ധ 
ചിത്തന്മാരുടെ സംശയസമുഹത്തെ ഒഴിച്ചുമാററുന്നവനും; ശം ശാം ശം- 
ശം ശാം എന്നു മുഴങ്ങുന്നവനും; ശക്ലിതാംഗംസിതഭസിതഗണെട -വെള്ള 
ഭസ്മം പൂശിവെളുത്ത ശരീരത്തോടുകൂടിയവനുമായ; ബാഹുലേയം-സുബ്ര 
ഹ്മണ്യനെ; ഭാവയേ-ഞാന്‍ ഭാവനചെയ്യുന്നു. 
ശം ശം എന്നു മുഴങ്ങുന്നവനും ധ്വനിമയനും ചന്ദ്രശേഖരനും പരിശുദ്ധ 
സ്വരൂപനും മംഗളമരുളുന്നവനും ദേവിക്കു പകുത്തു നല്‍കിയ ശരീര 
ത്തോടുകുടിയവനും ശിം ശിം എന്നു മുഴങ്ങുന്നവനും സജ്ജനങ്ങളാല്‍ 
വന്ദിക്കപ്പെടുന്നവനും കൈലാസവാസിയും അനേകലോകങ്ങളെ നിയന്ത്രിച്ചു 
നിറുത്തിയിരിക്കുന്നവനും ശും ശും എന്നു മുഴങ്ങുന്നവനും ശുദ്ധമായ 
പുഞ്ചിരിയോടുകൂടിയവനും ശുദ്ധചിത്തന്മാരുടെ സംശയസമൂഹത്തെ 
ഒഴിച്ചുമാററുന്നവനും ശം ശം എന്നു മുഴങ്ങുന്നവനും വെള്ളഭസ്മം പൂശി 


140 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


വെളുത്ത ശരീരത്തോടുകൂടിയവനുമായ സുത്രഹ്മണ്യനെ ഞാന്‍ ഭാവന 
ചെയ്യുന്നു. 

ശബ്ദരുപനാണ്‌ സുബ്രഹ്മണ്യന്‍ എന്നിവിടെ വ്യക്തമായി പറഞ്ഞിരി 
ക്കുന്നത്‌ പ്രത്യേകം ശ്രദ്ധേയമാണ്‌. 


4 രംരം രം രമ്യദേഹം രജതഗിരിഗൃഹം 
രക്തപത്മാംരിയുഗ്മം 
രിം രിം രിം രിക്തശോക്രപകൃതി പരമ- 
ജംഘാലമാനീലനേത്രം 
രും രും രും രൂക്ഷകായ പ്രതിഭടഹനനം 
രക്തകാശേയവസ്ത്രം 
രം രാം രാം രരവാദിദ്രുതഹരകുഹരം 
ഭാവയേ ബൂഹുലേയം. 
രം രം രം-രം രം എന്നു മുഴങ്ങുന്നവനും; രമ്യദേഹം-സുന്ദര ശരീരനും; 
രജതഗിരിഗൃഹം-വെള്ളിമലവാസനും; രക്തപത്മാം(ഘിയുഗ്മം-ചുവന്ന താ 
മരപോലുള്ള കാലടികളോടുകുടിയനവും; രിം രിം രിം-രിം രിം എന്നു മുഴ 
ങ്ങുന്നവനും; രിക്ത ശോകപ്രകൃതിപരമജംഘാലം-്രയോജന ശൂന്യമായ 
ശോകഭാവത്തില്‍ നിന്നും അതിവേഗം ഒഴിഞ്ഞുമാറുന്നവനും; ആനീലനേത്രം- 
ചുററിലും നീലനിറമുള്ള കണ്ണുകളോടുകൂടിയവനും; രും രും രും-രും രും 
എന്നു മുഴങ്ങുന്നവനും; രൂക്ഷകായപ്രതിഭടഹനനം-- കഠിനദേഹന്മാരായ ശത്രു 
ക്കളെ കൊല്ലാന്‍ കഴിവുള്ളവനും; രക്തകാശേയ വസ്ത്രം-രക്തനിറമുള്ള പട്ടു 
ടുത്തവനും; രം രം രം-രം രാം എന്നു മുഴങ്ങുന്നവനും; രരവാദിദ്രു 
തഹരകുഹരം- രരവാദി നരകങ്ങളെ അതിവേഗം ഒഴിവാക്കി നശിപ്പിക്കു 
ന്നവനുമായ; ബാഹുലേയം-സുബ്രഹ്മണ്യനെ; ഭാവയേ-ഞാന്‍ ഭാവനചെ 
യ്യുന്നു. 
രം രം എന്നു മുഴങ്ങുന്നവനും സുന്ദര ശരീരനും വെള്ളിമലവാസനും 
ചുവന്ന താമരപോലുളള കാലടികളോടുകുടിയവനും രിം രിം എന്നു മുഴങ്ങു 
ന്നവനും പ്രയോജന രഹിതമായ ശോകഭാവത്തില്‍ നിന്നും അതിവേഗം ഒഴി 
ഞ്ഞുമാറുന്നവനും ചുററിലും നീലനിറമുള്ള കണ്ണുകളോടുകൂടിയവനും രും 
രും എന്നു മുഴങ്ങുന്നവനും കഠിനദേഹന്മാരായ ശ്രതുക്കളെ കൊല്ലാന്‍ കഴി 
യുന്നവനും രക്തനിറമുള്ള പട്ടുടുത്തവനും രം രം എന്നു മുഴങ്ങുന്നവനും 
രൌരവാദി നരകങ്ങളെ അതിവേഗം ഒഴിവാക്കി നശിപ്പിക്കുന്നവനുമായ 
സുബ്രഹ്മണ്യനെ ഞാന്‍ ഭാവന ചെയ്യുന്നു. 


5 ഹം ഹം ഹം ഹംസയോഗിപ്രവരസുഖകരം 
ഹസ്തലക്ഷ്മീസമേതം 
ഹിം ഹിം ഹിം ഹീനമാനം ഹിതസുഖവരദം 
ഹിംസയാപേതകീലം 
ഹും ഹും ഹും ഹുംകൃതിധ്വംസിതജനിചര- 
ക്രാര്യകാടില്യമൂര്‍ത്തിം 


ബ്വാഹുലേയാഷ്ടകം 141 








ഹൈം ഹൈം ഹൈം ഹൈമകുംഭായതകരസഹജം 
ഭാവയേ ബാഹുലേയം. 
ഹം ഹം ഹം- ഹം ഹം എന്നു മുഴങ്ങുന്നവനും; ഹംസയോഗീപ്രവര 
സുഖകരം-ബ്രഹ്മനിഷ്ഠരായ യോഗിവര്യന്‍മാര്‍ക്കു സുഖത്തെ നല്‍കുന്ന 
വനും; ഹസ്തലക്ഷ്മീസമേതം-കയ്യില്‍ ലോകൈശ്വര്യം മുഴുവന്‍ നിറച്ചുവച്ചിരി 
ക്കുന്നവനും; ഹിം ഹിം ഹിം എന്നു മുഴങ്ങുന്നവനും; ഹീനമാനം- അഭിമാനമി 
ല്ലാത്തവനും; ഹിതസുഖവരദം-ഭക്തന്മാര്‍ക്കു സുഖകരമായ വരം നല്‍കുന്ന 
വനും; ഹിംസയാ അപേതകീലം-പരദ്രോഹത്തില്‍ നിന്നും വിട്ടുനില്‍ക്കുന്ന 
ആയുധത്തോടുകൂടിയവനും ഹും ഹും ഹും-ഹും ഹും എന്നു മുഴ 
ങ്ങുന്നവനും; ഹുംകൃതിധ്വംസിത രജനിചര(ക്രര്യകാടില്യമൂര്‍ത്തിം-ഹും 
കാരംകൊണ്ടുതന്നെ ഒഴിവാക്കപ്പെടുന്ന അസുരന്മാരുടെ ക്രാര്യകടില്യങ്ങള്‍ 
നിറഞ്ഞ മൂര്‍ത്തികളോടുകൂടിയവനും; ഹൈം ഹൈം ഹൈം-ഹൈം ഹൈം 
എന്നു മുഴങ്ങുന്നവനും; ഹൈമകുംഭായതകരസഹജം- സ്വര്‍ണ്ണകുംഭം ധരിച്ച 
നീണ്ട കയ്യുള്ള ഗണപതിയുടെ സഹോദരനുമായ; ബാഹുലേയം-സുബ്രഹ്മ 
ണ്യനെ; ഭാവയേ-ഞാന്‍ ഭാവന ചെയ്യുന്നു. 
ഹം ഹം എന്നു മുഴങ്ങുന്നവനും ്രഹ്മനിഷ്ഠരായ യോഗിവര്യന്മാര്‍ 
ക്കു സുഖത്തെ നല്‍കുന്നവനും കൈയില്‍ ലോകൈശ്വര്യം മുഴുവന്‍ നിറച്ചു 
വച്ചിരിക്കുന്നവനും ഹിം ഹിം എന്നു മുഴങ്ങുന്നവനും അഭിമാനമില്ലാത്തവനും 
ഭക്തന്മാര്‍ക്കു സുഖകരമായ വരം നല്‍കുന്നവനും പരദ്രോഹത്തില്‍നിന്നും 
വിട്ടുനില്‍ക്കുന്ന ആയുധത്തോടുകുടിയവനും ഹും ഹും എന്നു മുഴങ്ങുന്ന 
വനും ഹുംകാരം കൊണ്ടുതന്നെ ഒഴിവാക്കപ്പെടുന്ന അസുരന്മാരുടെ ക്രര്യ 
കടില്യങ്ങള്‍ നിറഞ്ഞ മൂര്‍ത്തികളോടുകൂടിയവനും ഹൈം ഹൈം എന്നു 
മുഴങ്ങുന്നവനും സ്വര്‍ണ്ണകുംഭം ധരിച്ച നീണ്ട കൈയ്യുള്ള ഗണപതിയുടെ 
സഹോദരനുമായ സുബ്രഹ്മണ്യനെ ഞാന്‍ ഭാവനചെയ്യുന്നു. 


6 ണം ണം ണം നന്ദികേശ ്രവരഭുജഗനിര്‍- 

വ്വിഘ്ന കര്‍മ്മപ്രപഞ്ചം 

ണിം ണിം ണിം നീലകണ്ഠപ്രിയസുതമജിതം 

നിര്‍മ്മലാംഗം നിരീഹം 

ണും ണും ണും ണുത്തനാഭോത്തരനിഭൃത നിരാ- 

ലംബ കൈവല്യമൂര്‍ത്തിം 

ണം ണം ണം നാമരുപാത്മകജഗദഖിലം 

ഭാവയേ ബാഹുലേയം. 

ണം ണം ണം-ണം ണം എന്നു മുഴങ്ങുന്ന ജ്ഞാനസ്വരുപിയും; നന്ദി 

കേശപ്രവര ഭുജഗനിര്‍വ്വിഫ്‌ന കര്‍മ്മപ്രപഞ്ചം-- നന്ദികേശനോടും ശ്രേഷ്ഠരായ 
സര്‍പ്പങ്ങളോടും കൂടി നിര്‍വ്വിഘ്നം നടത്തിപ്പോരുന്ന കര്‍മ്മസമുഹത്തോടു 
കൂടിയവനും; ണിം ണിം ണിം-ണിം ണിം എന്നു മുഴങ്ങുന്നവനും; 
നീലകണ്ഠപ്രിയസുതം-ശിവന്‍െറ പ്രിയപുത്രനും; അജിതം-ആരാലും 
ജയിക്കപ്പെടാന്‍ കഴിയാത്തവനും; നിര്‍മ്മലാംഗം-ശുദ്ധശരീരനും; നിരീഹം- 
ആഗ്രഹമൊന്നുമില്ലാത്തവനും; ണും ണും ണും-ണും ണും എന്നു മുഴങ്ങു 


142 ശ്രീനാരായണ ഗുരുദേവക്യതികശീ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





ന്നവനും; ണുത്തനാഭോത്തര നിഭൃത നിരാലംബകൈവല്യമൂര്‍ത്തിം-ഭക്ത 
ഹൃദയത്തെ പ്രേരിപ്പിച്ച്‌ ഉത്തമമായ. നിശ്ശബ്ദമായ, പൂര്‍ണ്ണമായ മോക്ഷത്തി 
ലെത്തിക്കാന്‍ കഴിവുള്ള രൂപത്തോടുകൂടിയവനും; ണം ണം ണം-ണരം 
ണാം എന്നു മുഴങ്ങുന്നവനും; നാമരുപാത്മകജഗദഖിലം- നാമവും രൂപവു 
മായി വേര്‍തിരിയുന്ന ഈ പ്രപഞ്ചം മുഴുവനുമായിത്തീര്‍ന്നിരി ക്കുന്നവനുമായ; 
ബാഹുലേയം ഭാവയേ- സുബ്രഹ്മണ്യനെ ഞാന്‍ ഭാവന ചെയ്യുന്നു. 
ണം ണം എന്നു മുഴങ്ങുന്ന ജഞാനസ്വരുപിയും നന്ദികേശനോടും 
ശ്രേഷ്ഠരായ സര്‍പ്പങ്ങളോടും കുടി നിര്‍വ്വിഫ്നം നടത്തിപ്പോരുന്ന കര്‍മ്മ 
സമൂഹത്തോടുകുടിയവനും ണിം ണിം എന്നു മുഴങ്ങുന്നവനും ശിവന്‍െറ 
പ്രിയപുത്രനും ആരാലും ജയിക്കപ്പെടാന്‍ കഴിയാത്തവനും ആഗ്രഹമൊന്നു 
മില്ലാത്തവനും ണും ണും എന്നു മുഴങ്ങുന്നവനും ഭക്തഹൃദയത്തെ പ്രേരി 
പ്പിച്ചു ഉത്തമമായ,നിശബ്ദമായ, പൂര്‍ണ്ണമായ മോക്ഷത്തിലെത്തിക്കാന്‍ 
കഴിവുള്ള രൂപത്തോടുകൂടിയവനും ണം ണാം എന്നു മുഴങ്ങുന്നവനും 
നാമവും രൂപവുമായി വേര്‍തിരിയുന്ന ഈ പ്രപഞ്ചം മുഴുവനുമായിത്തീര്‍ 
ന്നിരിക്കുന്നവനുമായ സുബ്രഹ്മണ്യനെ ഞാന്‍ ഭാവന ചെയ്യുന്നു. 


7 ഭം ഭം ഭം ഭാഗധേയം ഭഗവദനുചര- 
പ്രാഞ്ജലിസ്തോത്രപൂരം 
ഭിം ഭിം ഭിം ഭീമനാദാന്തകമദനഹരം 
ഭീഷിതാരാതിവര്‍ഗ്ഗം 
ഭും ഭും ഭും ഭൂതിഭുഷാര്‍ച്ചിതമമിതസമ- 
സ്താര്‍ത്ഥശാസ്ത്രാന്തരംഗം 
ഭയം ഭം ഭാം ഭാമമുഖ്യം ്രഹഗണനപടും 
ഭാവയേ ബാഹുലേയം. 


ഭം ഭം ഭം-ഭം ഭം എന്നു മുഴങ്ങുന്നവനും; ഭാഗധേയം-ഭക്തജനങ്ങളുടെ 
ഭാഗ്യമായി വിളങ്ങുന്നവനും; ഭഗവദനുചരപ്രാഞ്ജലി സ്തോത്രപുരം-ഭഗ 
വാന്‍െറ അനുചരന്മാര്‍ കൈകുപ്പി സ്തുതിക്കുന്ന സ്തോത്രങ്ങളോടുകൂടിയ 
വനും; ഭിം ഭിം ഭിം-ഭിം ഭിം എന്നു മുഴങ്ങുന്നവനും; ഭീമനാദാന്തകമദനഹരം-ഭയ 
ങ്കരമായി അലറിയടുത്ത അന്തകനെയും കാമനെയും നശിപ്പിച്ചവനും; ഭീഷി 
താരാതിവര്‍ഗ്ഗം-ശത്രുസമൂഹത്തെ ഭയപ്പെടുത്തി ഓടിക്കുന്നവനും; ഭും ഭും 
ഭും-ഭും ഭും എന്നു മുഴങ്ങുന്നവനും; ഭൂതിഭുഷാര്‍ച്ചിതം-ഭസ്മംകൊണ്ടും ആ 
ഭൂഷണങ്ങള്‍കൊണ്ടും അലങ്കരിക്കപ്പെട്ടവനും; അമിതസമസ്താര്‍ത്ഥശാസ്ത്രാ 
ന്തരംഗം-അളവില്ലാതെ സമസ്തകാര്യങ്ങളുമടങ്ങുന്ന ശാസ്ത്രങ്ങള്‍ ഹൃദിസ്ഥ 
മാക്കിയിട്ടുള്ളവനും; ഭാം ഭാം ഭം- ഭം ഭാം എന്നു മുഴങ്ങുന്നവനും; ഭാഈ 
മമുഖ്യം-ഭൂമിയിലെ അവതാരങ്ങളില്‍ പ്രധാനപ്പെട്ടവനും; ഗ്രഹഗണനപടും- 
ജേ ൃതിശ്ശാസ്ത്രവിദഗ്ധനുമായ; ബാഹുലേയം-സുബ്രഹ്മണ്യനെ; ഭാവയേ- 
ഞാന്‍ ഭാവന ചെയ്യുന്നു. 
ഭം ഭം എന്നു മുഴങ്ങുന്നവനും ഭക്തജനങ്ങളുടെ ഭാഗ്യമായി വിളങ്ങുന്ന 
വനും ഭഗവാന്‍െറ അനുചരന്മാര്‍ കൈകുപ്പി സ്തുതിക്കുന്ന സ്തോത്രങ്ങ 
ളോടുകുടിയവനും ഭിം ഭിം എന്നു മുഴങ്ങുന്നവനും ഭയങ്കരമായി അലറിയടു 


ബ്ാഹുലേയാഷ്ടകം 143 


ത്ത അന്തകനെയും കാമനെയും നശിപ്പിച്ചവനും ശത്രുസമൂഹത്തെ ഭയപ്പെ 
ടുത്തി ഓടിക്കുന്നവനും ഭും ഭും എന്നു മുഴങ്ങുന്നവനും ഭസ്മംകൊണ്ടും ആ 
ഭൂഷണങ്ങള്‍ കൊണ്ടും അലങ്കരിക്കപ്പെട്ടവനും അളവില്ലാത്ത സമസ്തകാര്യ 
ങ്ങളുമടങ്ങുന്ന ശാസ്ത്രങ്ങള്‍ ഹൃദിസ്ഥമാക്കിയിട്ടുള്ളവനും ഭാം ഭാം എന്നു 
മുഴങ്ങുന്നവനും ഭൂമിയിലെ അവതാരങ്ങളില്‍ പ്രധാനപ്പെട്ടവനും ജ്യോതിശ്ലാ 
സ്ത്രവിദഗ്ധനുമായ സുബ്രഹ്മണ്യനെ ഞാന്‍ ഭാവന ചെയ്യുന്നു. 


8 വം വം വം വാഹിനീശം വലരിപുനിലയ- 
സ്തോത്രസമ്പത്സമൂഹം 
വിം വിം വിം വീരബാഹുപ്രഭൃതിസഹചരം 
വിഘ്നരാജാനുജാതം 
വും വും വും ഭൂതനാഥം ഭുവനനിലയനം 
ഭൂരികല്യാണശീലംവരം വരം വനം ഭാതിതാരിപ്രതിഭയമനിശം 
ഭാവയേ ബാഹുലേയം. 
വം വം വം-വം വം എന്നു മുഴങ്ങുന്നവനും; വാഹിനീശം-ഗംഗാപ 
തിയും; വലരിപുനിലയസ്തോത്രസമ്പത്സമൂഹം-ദേവലോകത്തുനിന്നുള്ള 
സ്തോത്രസമ്പത്തിന്‍െറ കൂട്ടത്തോടുകൂടിയവനും വിം വിം വിം-വിം വിം എന്നു 
മുഴങ്ങുന്നവനും; വീരബാഹുപ്രഭൃതിസഹചരം-വീരബാഹു തുടങ്ങിയ അനു 
യായികളോടുകൂടിയവനും; വിഘഫ്നരാജാനുജാതം- ഗണപതിയുടെ അനുജ 
നായി പിറന്നവനും; വും വും വും-വും വും എന്നു മുഴങ്ങുന്നവനും; ഭൂത 
നാഥം- ജീവികളുടെ രക്ഷിതാവായുള്ളവനും; ഭുവനനിലയനം-ലോകംമുഴു 
വന്‍ ഇടതിങ്ങി വസിക്കുന്നവനും; ഭൂരികല്യാണശീലം- അത്യധികം മംഗള 
സ്വരുപനും; വനം വാം വരം - വരം വനം എന്നു മുഴങ്ങുന്നവനും; ഭാതിതാ 
രിപ്രതിഭയം - മുന്‍പിലെത്തുന്ന ശത്രുക്കള്‍ക്കെല്ലാം ഭയത്തെ ജനിപ്പിക്കുന്ന 
വനുമായ; ബാഹുലേയം ഭാവയേ-സുബ്രഹ്മണ്യനെ ഞാന്‍ ഭാവന ചെയ്യുന്നു. 
വം വം എന്നു മുഴങ്ങുന്നവനും ഗംഗാപതിയും ദേവലോകത്തുനിന്നുള്ള 
സ്തോത്രസമ്പത്തിന്‍െറ കൂട്ടത്തോടുകൂടിയവനും വിം വിം എന്നു മുഴങ്ങു 
ന്നവനും വീരബാഹു തുടങ്ങിയ അനുയായികളോടുകൂടിയവനും ഗണപതി 
യുടെ അനുജനായി പിറന്നവനും വും വും എന്നു മുഴങ്ങുന്നവനും ജീവിക 
ളുടെ രക്ഷിതാവായുള്ളവനും ലോകം മുഴുവന്‍ ഇടതിങ്ങി വസിക്കുന്നവനും 
അത്യധികം മംഗളസ്വരുപനും വരം വനം എന്നു മുഴങ്ങുന്നവനും മുന്‍പിലെ 
ത്തുന്ന ശ്രതുക്കള്‍ക്കെല്ലാം ഭയത്തെ ജനിപ്പിക്കുന്നവനുമായ സുബ്രഹ്മണ്യനെ 
ഞാന്‍ ഭാവന ചെയ്യുന്നു. 
മ്ര്രസദൃശമായ ഈ സ്തോത്രം രചിച്ചനുഗ്രഹിച്ച ഗുരുവിനെ നമു 
ക്കു കൈകൂപ്പിക്കുമ്പിടാം. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


5 


ഷണ്‍മുഖദശകം 


ജ്ഞാനച്ചെന്തീയെഴുപ്പിത്തെളുതെളെ വിലസും- 
ചില്ലിവല്ലിക്കൊടിക്കുള്‍- 
മൌനപ്പൂന്തിങ്കളുള്ളൂടുരുകുമമൃതൊഴു- 
ക്കുണ്ടിരുന്നുള്ളലിഞ്ഞും 

ഞാനും നീയും ഞെരുക്കക്കലരുവതിനരുള്‍- 
ത്തന്മയാം നിന്നടിത്താര്‍- 

തേനുള്‍ത്തുകുന്ന മുത്തുക്കുടമടിയനട- 

ക്കീടു മച്ചില്‍ക്കൊഴുന്തേ! 


തൂമത്തിങ്കള്‍ക്കിടാവും തിരുമുടിയിടയില്‍ 
പാമ്പെലുമ്പുമ്പരാറും 
ശ്രീമച്ചെമ്പന്‍മുടിക്കല്‍ തിരുവൊളി ചിതറി- 
ച്ചിന്തുമന്തിച്ചുവപ്പും 

നാമപ്പൊട്ടിട്ടിണങ്ങും നെറുക ചെറുപിറ- 
ക്കീറു കാര്‍വില്ലുവെല്ലു- 
ന്നോമല്‍പ്പൂഞ്ചില്ലിവല്ലിക്കൊടിയുമടിയനുള്‍- 
ക്കണ്‍മുനയ്ക്കെന്നു കാണാം? 


ഓമല്‍ച്ചുണ്ടും ചിതുമ്പിച്ചെറുചിരി ചിതറും- 
തിങ്കളില്‍ പങ്കജപ്പു 

താവിത്തുകും കടാക്ഷത്തിരുമധുമധുരം 
മാരികോരിച്ചൊരിഞ്ഞും 

കാമം മുന്‍പായ്‌ മുളയ്ക്കും കളമുളകളറു- 
ത്തുള്‍നിലത്തന്‍പുവിത്തി- 
ട്ടീമദ്ഭക്തിപ്പൊടിപ്പിന്‍ പയര്‍കതിര്‍വരുമാ- 
റാകേണ താരകാരേ! 


സ്വര്‍ണ്ണക്കണ്ണാടികൂപ്പുംകവിളിണയൊളിവില്‍ 
കുണ്ഡലം കര്‍ണ്ണ ബിംബം 

കണ്ണില്‍ക്കാണ്മാന്‍ കൊതിപ്പൈങ്കിളിയുടെ പവിഴ- 
ച്ചുണ്ടുതോല്‍ക്കുന്ന മൂക്കും 


/ണ്ട്മുഖദശകം 145 


വെണ്ണക്ഖണണ്‍്ഡത്തിനുള്ളാ വെളിയൊളികളയും- 
താടിയും തേടുമീയെ- 
നുണ്ണിപ്പൈന്തേന്‍കുഴമ്പേ! പിഴപൊറുകയിവന്‍ 
ചെയ്തതും ചെയ്വതും നീ 


ആലക്കാലക്കഴുത്തേലരവവുമതിലൂ- 

ടാടിയോടുന്ന പൊന്നിന്‍- 

നൂലില്‍ കോര്‍ത്തിട്ടു ചാര്‍ത്തിക്കിലുകിലയൊലികൊ- 

ള്ളുന്ന വെള്ളച്ചിലമ്പും 

വേലും ശൂലം വിളങ്ങും വരദവുമഭയം 

ചെങ്കരത്താരിലേന്തി- 

പ്പാലാലോലും മടുത്തൂംപുതുമൊഴിയൊഴുകും- 

വായുമായ്‌ വാ കളിപ്പാൻ. 5 


കൂറില്‍ കുറുണ്ടു വെണ്ണീര്‍നറുമലര്‍കളഭ- 
ക്കൂട്ടണിഞ്ഞുള്‍വിളങ്ങും- 

മാറും മാറും മനത്തീയരിയകൊടുമുടി- 
ക്കാതലെന്‍കല്ലുനെഞ്ചേ! 

തേറും തേറും തിരഞ്ഞീടകമലരൊളിവു- 
ള്ളത്തിരുക്കോലമെന്നാല്‍ 

നീറും നീറും നിരപ്പേ നിരയനിരയുമ- 

മ്പെയ്യുമയ്യമ്പവമ്പും 6 


തീരത്തീരത്തിരുത്തൂവരുവയറരുമ- 

പ്പൊക്കിള്‍ പിന്‍ പൊന്നരഞ്ഞാണ്‍ 

താരില്‍ കോര്‍ത്തിട്ടു തങ്കത്തരി തിരളുമര- 
ക്കിങ്ങിണിത്തൊങ്ങല്‍ തൂക്കി 
നീരില്‍ത്താരമ്പരന്നക്കൊടിയടിമുടി നീ- 

രാളി നീര്‍വാറുമുടി-- 

ന്നേരം നേരന്നടിച്ചെന്‍മുരുകയരികില്‍ വാ 

മുത്തുവാന്‍ മൈലിലേറി 7 


ഉഴിത്തട്ടിന്നൊഴുക്കായിഴുകിന ജഘന- 
ത്താഴികക്കെട്ടിനുള്‍പ്പൊന്‍- 
വാഴത്തണ്ടും മണിത്തൂണഴകുമൊഴിയമ- 
ത്തൃത്തുടക്കാമ്പു രണ്ടും 
താഴത്തൂറിത്തുളുമ്പും മടുമലര്‍ശരവീ- 
രന്‍ മണിച്ചെപ്പുകൂപ്പും- 


74-2003 10 


146 


1 


ശ്രീനാരായണ ഗുരുദ്ദവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


താഴം പൂപ്പൊന്‍കണങ്കാല്‍ തിരുവടിയണിമു- 
ട്ടും മറന്നീടുമോ ഞാന്‍ 


മിന്നിച്ചിന്നുന്ന രത്നക്കുമിളകള്‍ നരിയാ- 
ണിക്കു തൃക്കാഴ്ചവെച്ചോ- 
രുണ്ണിച്ചെന്താമരപ്പുവടിയിലടിമവേ- 

ലത്തിറം പെററുകൊള്‍വാന്‍ 
തന്നില്‍ത്തങ്കച്ചിലമ്പിന്‍ത്ധലത്ധലനിനദം- 
കൊണ്ടെഴുന്നള്ളിവന്നെന്‍- 

മുന്നില്‍ പൊന്നിന്‍കൊടി, നിന്‍പുതുമകളടിയന്‍ 
കാണ്മതെന്നോമലുണ്ണീ! 


പത്തിന്‍പത്തിപ്പുതുപ്പുവിതളൊടുപടത- 

ല്ലും വിരല്‍ത്താരകങ്ങള്‍ 

പത്തും ചിത്തം തുളുമ്പിച്ചൊരിയുമരിയ നി- 
ന്നന്‍പൊഴുക്കൂറിയോടി 

സത്തും ചിത്തും കലര്‍ത്തിശ്ശമരവണഭവ, നീ 
ഞാനുമായിട്ടൊരുന്നാള്‍ 

മുത്തും മുത്തുണ്ടിരിപ്പാന്‍ കനകമയില്‍ കരേ- 
റിക്കളിച്ചോടിവാ നീ. 


വ്യാഖ്യാനം 


10 


മലയാള ഭാഷയില്‍ രചിച്ചിട്ടുള്ള പത്തു ശ്ളോകങ്ങളടങ്ങുന്ന ഒരു 
സുബ്രഹ്മണ്യ സ്തുതിയാണിത്‌. ഗുരുദേവന്‍െറ ഭാഷാപദ സ്വാധീനതയും 
അതിരററ കവിത്വവും ഈ ദശകത്തില്‍ തെളിഞ്ഞു കാണാന്‍ കഴിയും. 
കേശാദിപാദവര്‍ണ്ണനാരുപത്തിലാണിതു രചിച്ചിരിക്കുന്നത്‌:- 


ജ്ഞാനച്ചെന്തീയെഴുപ്പിത്തെളുതെളെ വിലസും- 
ചില്ലിവല്ലിക്കൊടിക്കുള്‍- 
മൌനപ്പുന്തിങ്കളുള്ളൂടുരുകുമമൃതൊഴു- 
ക്കുണ്ടിരുന്നുള്ളലിഞ്ഞും 

ഞാനും നീയും ഞെരുക്കക്കലരുവതിനരുള്‍- 
ത്തന്മയാം നിന്നടിത്താര്‍- 

ത്തേനുള്‍ത്തൂകുന്ന മുത്തുക്കുടമടിയനട- 
ക്കീടു മച്ചില്‍ക്കൊഴുന്തേ! 


ജ്ഞാനച്ചെന്തീയെഴുപ്പി- ജ്ഞാനമാകുന്ന ചെന്തീ ജ്വലിപ്പിച്ച്‌; തെളു 
തെളെ വിലസും-തോജോമയമായി വിളങ്ങുന്ന; ചില്ലിവല്ലിക്കൊടിക്കുള്‍- 
പുരികങ്ങളാകുന്ന ചെറുവള്ളികള്‍ക്കിടയ്ക്ക്‌; മൌനപ്പുന്തിങ്കളുള്ളുട്‌ - 


/ണിമുഖദശകം 147 


മൌനമായി വര്‍ത്തിക്കുന്ന അമ്പിളിക്കീറിനുള്ളില്‍കൂടി; അമൃതൊഴുക്കുണ്ടിരുന്ന്‌ 
-ഒഴുകുന്ന ശീതള പ്രാണധാരയാകുന്ന അമൃതു പാനം ചെയ്ത്‌; ഉള്ളലിഞ്ഞും- 
ഹൃദയം ആത്മസ്വരൂപത്തിലലിഞ്ഞുചേര്‍ന്ന്‌; ഞാനും നീയും-ഞാനും 
അങ്ങും; ഞെരുക്കക്കലരുവതിന്‌ -ഭേദമില്ലാതെ ഒന്നായിത്തീരുന്നതിന്‌; 
മച്ചില്‍കൊഴുന്തേ-ഭക്തജനങ്ങള്‍ തലയിലണിയുന്ന അല്ലയോ ഭഗവന്‍; 
അരുള്‍ത്തന്മയാം-കാരുണ്യ മൂര്‍ത്തിയായ; നിന്നടിത്താര്‍-അങ്ങയുടെ പാദ 
പത്മമാകുന്ന; തേനുള്‍ത്തുകുന്ന മുത്തുക്കുടം - തേന്‍ നിറഞ്ഞുതുളുമ്പുന്ന 
രത്നകുംഭം; അടിയനടക്കീട്‌ - ഈ ഭക്തനു തന്നനുഗ്രഹിക്കുക. 
ജ്ഞാനമാകുന്ന ചെന്തീജ്വലിപ്പിച്ച്‌ തോജോമയമായി വിളങ്ങുന്ന 
പുരികങ്ങളാകുന്ന ചെറുവള്ളികള്‍ക്കിടയ്ക്ക്‌ മയനമായി വര്‍ത്തിക്കുന്ന 
അമ്പിളിക്കീറിനുള്ളില്‍കൂടി ഒഴുകുന്ന ശീതള പ്രാണധാരയാകുന്ന അമൃതു 
പാനം ചെയ്ത്‌ ഹൃദയം ആത്മസ്വരുപത്തിലലിഞ്ഞുചേര്‍ന്ന്‌ ഞാനും അങ്ങും 
ഭേദമില്ലാതെ ഒന്നായിത്തീരുന്നതിന്‌ ഭക്തജനങ്ങള്‍ തലയിലണിയുന്ന 
അല്ലയോ ഭഗവന്‍, കാരുണ്യ മൂര്‍ത്തിയായ അങ്ങയുടെ പാദപത്മമാകുന്ന 
തേന്‍ നിറഞ്ഞുതുളുമ്പുന്ന രത്നകുംഭം ഈ ഭക്തനു തന്നനുഗ്രഹിക്കുക. 


അദ്വൈതാനുഭവം 


ഷണ്‍മുഖന്‍െറ പദതാര്‍ ഭജിക്കുന്നത്‌ പരമമായും അദ്വൈതാനുഭവമെന്ന 
മോക്ഷം അനുഭവിക്കാനാണ്‌. ആ അനുഭവത്തിന്‍െറ സ്വരുപമാണ്‌ പദ്യത്തില്‍ 
വിവരിച്ചിരിക്കുന്നത്‌. വ്യക്തമായ വസ്തുബോധത്തില്‍ ഏകാഗ്രപ്പെടുന്ന 
ചിത്തത്തില്‍ ജ്ഞാനാഗ്നി ജ്വലിക്കും. തുടര്‍ന്ന്‌ പ്രാണപ്രസരം പുരികക്കൊ 
ടികള്‍ക്കിടയിലുള്ള ശ്രൂമദ്ധ്യത്തിലെത്തി അമ്പിളിക്കീറുപോലെ പ്രകാശിക്കും. 
അതോടെ ശിരസ്സില്‍ നിന്നും ശീതളമായ ഒരു പ്രാണധാര ദേഹമാസകലം 
ഒഴുകിനിറയുന്നതായി തോന്നും. അമൃതമയമായ ഈ സമാദ്ധ്യനുഭവത്തില്‍ 
ചിത്തം ആത്മാനന്ദത്തില്‍ അലിഞ്ഞുചേരും. അതോടെ തനിക്കും ഈശ്വരനും 
ഭേദമില്ലെന്നനുഭവിക്കാറാകും. ഇതാണദ്വൈതാനുഭവം. 


2 തൂമത്തിങ്കള്‍ക്കിടാവും തിരുമുടിയിടയില്‍ 
പാമ്പെലുമ്പുമ്പരാറും 
ശ്രീമച്ചെമ്പന്‍മുടിക്കല്‍ തിരുവൊളി ചിതറി- 
ച്ചിന്തുമന്തിച്ചുവപ്പും 
നാമപ്പൊട്ടിട്ടിണങ്ങും നെറുക ചെറുപിറ- 
ക്കീറു കാര്‍വില്ലുവെല്ലു- 
ന്നോമല്‍പ്പൂഞ്ചില്ലിവല്ലിക്കൊടിയുമടിയനുള്‍- 
ക്കണ്‍മുനയ്ക്കെന്നു കാണാം? 
തുമത്തിങ്കള്‍ക്കിടാവും-തലയില്‍ മനോഹരമായ അമ്പിളിക്കീറും; 
തിരുമുടിയിടയില്‍ - ദിവ്യമായ ജടയ്ക്കുള്ളില്‍; പാമ്പെലുമ്പുമ്പരാറും - പാമ്പും 
എല്ലും ദേവഗംഗയും; ശ്രീമച്ചെമ്പന്‍മുടിക്കല്‍ - ഐശ്വര്യമുള്ള ചെഞ്ചിടയില്‍; 
തിരുവൊളിചിതറിച്ചിന്തുമന്തിച്ചുവപ്പും - ദിവ്യകാന്തി വിതറുന്ന സന്ധ്യയിലെ 
ചുവപ്പുനിറവും; നാമപ്പൊട്ടിട്ടിണങ്ങും-ശിവനാമസൂചകമായ പൊട്ടുതൊട്ടി 


148 ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സമ്വുര്‍ണരവ്യാഖ്യാനം - ഭാഗം I 


ട്ടുള്ള; നെറുകചെറുപിറക്കീറു - നെററിയാകുന്ന ചെറിയ അമ്പിളിക്കലയും; 

കാര്‍വില്ലുവെല്ലുന്നോമല്‍പ്പുഞ്ചില്ലിവല്ലിക്കൊടിയും - മഴവില്ലിനെ ജയിക്കുന്ന 

മനോഹരമായ തുടുത്ത പുരികക്കൊടിയും; അടിയന്‍ - ഈ ഭക്തദാസന്‍; 

ഉള്‍ക്കണ്‍മുനയ്ക്കു - ഏകാഗ്രപ്പെട്ട ചിത്തത്തില്‍; എന്നു കാണാം-എന്നു 

കാണാന്‍ ഭാഗ്യമുണ്ടാകും. 

തലയില്‍ മനോഹരമായ അമ്പിളിക്കീറും ദിവ്യമായ ജടയ്ക്കുള്ളില്‍ 

പാമ്പും എല്ലും ദേവഗംഗയും ഐശ്വര്യമുള്ള ചെഞ്ചിടയില്‍ ദിവ്യകാന്തി വിത 
റുന്ന സന്ധ്യയിലെ ചുവപ്പുനിറവും ശിവനാമസൂചകമായ പൊട്ടുതൊട്ടിട്ടുള്ള 
നെററിയാകുന്ന ചെറിയ അമ്പിളിക്കലയും മഴവില്ലിനെ ജയിക്കുന്ന മനോ 
ഹരമായ തുടുത്ത പുരികക്കൊടിയും ഈ ഭക്തദാസന്‍ ഏകാഗ്രപ്പെട്ട ചിത്ത 
ത്തില്‍ എന്നു കാണാന്‍ ഭാഗ്യമുണ്ടാകും. 


3 ഓമല്‍ച്ചുണ്ടും ചിതുമ്പിച്ചെറുചിരി ചിതറും 
തിങ്കളില്‍ പങ്കജപ്പൂ 
താവിത്തൂകും കടാക്ഷത്തിരുമധു മധുരം 
മാരികോരിച്ചൊരിഞ്ഞും 
കാമം മുന്‍പായ്‌ മുളയ്ക്കും കളമുളകളറു- 
ത്തുള്‍നിലത്തന്‍പുവിത്തി- 
ട്ടീമദ്ഭക്തിപ്പൊടിപ്പിന്‍ പയര്‍കതിര്‍വരുമാ- 
റാകണേ താരകാരേ! 
ചെറുചിരിചിതറും - പുഞ്ചിരിതുകുന്ന; ഓമല്‍ച്ചുണ്ടും - മനോഹരമായ 
ചുണ്ട്‌; ചിതുമ്പി - ചുററിലും പ്രകാശം പരത്തിയും; തിങ്കളില്‍ പങ്കജപ്പുതാവി 
- ചന്ദ്രനില്‍ താമരയെന്ന പോലെ; തുകും കടാക്ഷത്തിരുമധു - തേന്‍ തൂകി 
നില്‍ക്കുന്ന കടാക്ഷം; മധുരം മാരികോരിച്ചൊരിഞ്ഞും -മാധുര്യമഴ വര്‍ഷിച്ചും; 
കാമം മുന്‍പായ്മുളയ്ക്കും - കാമത്തില്‍ തുടങ്ങി ക്രോധാദിരൂപത്തില്‍ ഉദയം 
ചെയ്യുന്ന; കളമുളകളറുത്ത്‌ - ഹൃദയകളങ്കങ്ങളുടെ മുളപ്പുകള്‍ നുള്ളിക്കളഞ്ഞ്‌; 
ഉള്‍നിലത്തന്‍പുവിത്തിട്ട്‌ - ചിത്തമാകുന്ന വയലില്‍ സ്നേഹമാകുന്ന 
വിത്തുപാകി; ഈ മത്ഭക്തിപ്പൊടിപ്പിന്‍ - ഈ ഭക്തന്‍െറ ഭക്തിയാകുന്ന 
കിളിര്‍പ്പിന്‌; താരകാരേ - അല്ലയോ താരകാന്തകനായ അറുമുഖ; പയര്‍ കതിര്‍ 
വരുമാറാകണേ- പയറിനെന്നപോലെ ഇലകള്‍ വിടരുമാറു കാത്തുകൊള്ളണേ. 
പുഞ്ചിരിതുകുന്ന മനോഹരമായ ചുണ്ട്‌ ചുററിലും പ്രകാശം പരത്തിയും 
ചന്ദ്രനില്‍ താമരയെന്ന പോലെ തേന്‍ തൂകി നില്‍ക്കുന്ന കടാക്ഷം മാധുര്യമഴ 
വര്‍ഷിച്ചും കാമത്തില്‍ തുടങ്ങി ക്രോധാദിരൂപത്തില്‍ ഉദയം ചെയ്യുന്ന 
ഹൃദയകളങ്കങ്ങളുടെ മുളപ്പുകള്‍ നുള്ളിക്കളഞ്ഞ്‌ ചിത്തമാകുന്ന വയലില്‍ 
സ്നേഹമാകുന്ന വിത്തുപാകി ഈ ഭക്തന്‍െറ ഭക്തിയാകുന്ന കിളിര്‍പ്പിന്‌ 
അല്ലയോ താരകാന്തകനായ അറുമുഖ, പയറിനെന്നപോലെ ഇലകള്‍ 
വിടരുമാറു കാത്തുകൊള്ളണേ. 


4 സ്വര്‍ണ്ണക്കണ്ണാടികൂപ്പുംകവിളിണയൊളിവില്‍ 
കുണ്ഡലം കര്‍ണ്ണ ബിംബം 


ഷങണമുഖ്ദശകം 149 


കണ്ണില്‍ക്കാണ്മാന്‍ കൊതിപ്പൈങ്കിളിയുടെ പവിഴ- 
ച്ചുണ്ടുതോലക്കുന്ന മൂക്കും 
വെണ്ണക്ഖണ്ഡത്തിനുള്ളാ വെളിയൊളികളയും- 
താടിയും തേടുമീയെ- 
ന്നുണ്ണിപ്പൈന്തേന്‍കുഴമ്പേ! പിഴപൊറുകയിവന്‍ 
ചെയ്തതും ചെയ്വതും നീ. 
സ്വര്‍ണ്ണക്കണ്ണാടികുപ്പും-സ്വര്‍ണ്ണക്കണ്ണാടി കുമ്പിടുന്ന; കവിളിണയൊളി 
വില്‍-കവിള്‍ത്തടങ്ങള്‍ക്കു മറവിലായി; കുണ്ഡലം കര്‍ണ്ണ ബിംബം- കുണ്ഡ 
ലമണിഞ്ഞു ശോഭിക്കുന്ന ചെവിയും; കണ്ണില്‍ കാണ്മാന്‍ കൊതിപ്പൈങ്കിളി 
യുടെ-ആരും കണ്ണുകൊണ്ടു കാണാന്‍ കൊതിക്കുന്ന തത്തയുടെ; പവിഴ 
ച്ചുണ്ടു തോല്‍ക്കുന്ന മുക്കും-പവിഴം പോലുള്ള ചുണ്ടിനെക്കാള്‍ മനോഹര 
മായ മൂക്കും; വെണ്ണക്‌ ഖണ്ഡത്തിനുള്ള വെളിയൊളികളയും- വെണ്ണക്കട്ട 
യുടെ ശുദ്ധമായ കാന്തിയെപ്പോലും തോല്‍പ്പിക്കുന്ന താടിയും തേടുമീയെന്‍- 
താടിയും കാണാന്‍ കൊതിക്കുന്ന ഈ ഭക്തന്‍െറ; ഉണ്ണിപ്പൈന്തേന്‍കുഴമ്വേ 
-തേന്‍ കുഴമ്പായ കുഞ്ഞേ; ഇവന്‍ ചെയ്തതും ചെയ്വതും-മംഗള ചിത്തനായ 
ഇവന്‍ ചെയ്തു പോയിട്ടുള്ളതും ഇനി ചെയ്യാന്‍ ഇടയുള്ളതുമായ; പിഴ-എല്ലാ 
തെററും; നീ പൊറുക - നീ പൊറുത്തു കാത്തുകൊള്ളുക. 
സ്വര്‍ണ്ണക്കണ്ണാടി കുമ്പിടുന്ന കവിള്‍ത്തടങ്ങള്‍ക്കു മറവിലായി 
കുണ്ഡലമണിഞ്ഞു ശോഭിക്കുന്ന ചെവിയും ആരും കണ്ണുകൊണ്ടു കാണാന്‍ 
കൊതിക്കുന്ന തത്തയുടെ പവിഴം പോലുള്ള ചുണ്ടിനെക്കാള്‍ മനോഹരമായ 
മൂക്കും വെണ്ണക്കട്ടയുടെ ശുദ്ധമായ കാന്തിയെപ്പോലും തോല്‍പ്പിക്കുന്ന 
താടിയും കാണാന്‍ കൊതിക്കുന്ന ഈ ഭക്തന്‍െറ തേന്‍ കുഴമ്പായ കുഞ്ഞേ 
മംഗള ചിത്തനായ ഇവന്‍ ചെയ്തു പോയിട്ടുള്ളതും ഇനി ചെയ്യാന്‍ 
ഇടയുള്ളതുമായ എല്ലാ തെററും നീ പൊറുത്തു കാത്തുകൊള്ളുക. 


5 ആലക്കാലക്കഴുത്തേലരവവുമതിലു- 

ടാടിയോടുന്ന പൊന്നിന്‍- 

നൂലില്‍ കോര്‍ത്തിട്ടു ചാര്‍ത്തിക്കിലുകിലയൊലികൊ- 

ള്ളുന്ന വെളളച്ചിലമ്പും 

വേലും ശൂലം വിളങ്ങും വരദവുമഭയം 

ചെങ്കരത്താരിലേന്തി- 

പ്ാലാലോലും മടുത്തുംപുതുമൊഴിയൊഴുകും- 

വായുമായ്‌ വാ കളിപ്പാൻ. 

'ആലക്കാലക്കഴുത്തേല്‍ -വിഷമുണ്ടു കറുത്തിരുണ്ട കണ്ഠത്തില്‍; 
അരവവും-പാമ്പും; അതിലൂടാടിയോടുന്ന-അതിനിടയില്‍ക്കൂടി ധരിച്ചിരി 
ക്കുന്ന; പൊന്നിന്‍ നൂലില്‍ -സ്വര്‍ണ്ണനൂലില്‍; കോര്‍ത്തിട്ടു ചാര്‍ത്തി- 
കൊരുത്തണിഞ്ഞിരിക്കുന്ന; കിലുകിലയൊലികൊള്ളുന്ന വെള്ളച്ചിലമ്പും- 
കിലുകിലശബ്ദത്തോടുകൂടിയ വെളുത്ത ചിലമ്പും; വേലും ശൂലം വിളങ്ങും- 
വേലും ശൂലവും ധരിച്ചിട്ടുള്ളതും; വരദവും അഭയം-വരദമുദ്രയും 
അഭയമുദ്രയും; ചെങ്കരത്താരിലേന്തി-ധരിച്ചിട്ടുളളതുമായ മനോഹരങ്ങളായ 


150 ശ്രീനാരായണ ഗുരുദേവക്യതികശി സമ്മുര്ണവ്യാഖ്യാനം - ഭാഗം 7 





കൈകളും പുണ്ട്‌; പാലാലോലും-പാലിററിററുവീഴുന്ന; മടുത്തും പുതുമൊഴി 
യൊഴുകും - തേനുററ വാക്ക്പ്രവാഹമുള്ള; വായുമായ്‌ - വായുംകാട്ടി; 
വാകളിപ്പാന്‍ - കളിക്കാന്‍ അല്ലയോ ഭഗവന്‍, അടുത്തെത്തി അനുഗ്രഹിച്ചാലും. 
വിഷമുണ്ടു കറുത്തിരുണ്ട കണ്ഠത്തില്‍ പാമ്പും അതിനിടയില്‍ക്കുടി 
ധരിച്ചിരിക്കുന്ന സ്വര്‍ണ്ണനൂലില്‍ കൊരുത്തണിഞ്ഞിരിക്കുന്ന കിലുകിലശബ്ദ 
ത്തോടുകൂടിയ വെളുത്ത ചിലമ്പും വേലും ശൂലവും ധരിച്ചിട്ടുള്ളതും വരദമു 
ദ്രയും അഭയമുദ്രയും ധരിച്ചിട്ടുള്ളതുമായ മനോഹരങ്ങളായ കൈകളും പൂണ്ട്‌ 
പാലിററിററുവീറുന്ന തേനുററ വാക്ക്പ്രവാഹമുള്ള വായുംകാട്ടി കളിക്കാന്‍ 
അല്ലയോ ഭഗവന്‍, അടുത്തെത്തി അനുഗ്രഹിച്ചാലും. 


6 കൂറില്‍ കുറുണ്ടു വെണ്ണീര്‍നറുമലര്‍കളദ- 
ക്കൂട്ടണിഞ്ഞുള്‍ വിളങ്ങും- 
മാറും മാറും മനത്തീയരിയ കൊടുമുടി- 
ക്കാതലെന്‍ കല്ലുനെഞ്ചേ- 
തേറും തേറും തിരഞ്ഞീടകമലരൊളിവു- 
ള്ളത്തിരുക്കോലമെന്നാല്‍ 
നീറും നീറും നിരപ്പേ നിരയനിരയുമ- 
മ്പെയ്യുമയ്യമ്പവമ്പും 
കൂറില്‍ കുറുണ്ടു-സ്നേഹത്തില്‍ സ്നേഹമുണ്ട്‌; വെണ്ണീര്‍ നറുമലര്‍കളഭ 
ക്കൂട്ടണിഞ്ഞ്‌-ഭസ്മവും പൂവും കുറിക്കൂട്ടുമണിഞ്ഞ്‌; ഉള്‍വിളങ്ങും മാറും- 
ഉള്ളില്‍ പ്രകാശിക്കുന്ന മാര്‍വ്വിടമുള്ള; അരിയ കൊടുമുടിക്കാതല്‍-പരമ 
കാരണവും ആനന്ദമയനുമായ ഭഗവന്‍; എന്‍കല്ലുനെഞ്ചേ-അലിവില്ലാതെ 
പാറപോലെ ഉറച്ചിരിക്കുന്ന എന്‍െറ ചിത്തമേ; മനത്തീമാറും-ഹൃദയവേദന 
മാററിത്തരും; അകമലരൊളിവുള്ളത്തിരുക്കോലം-ഹൃദയപങ്കജത്തില്‍ ഒളി 
ഞ്ഞിരിക്കുന്ന ഭഗവാന്‍െറ തിരുമെയ്‌; തിരഞ്ഞീട്‌-ചിത്തമേ അന്വേഷിക്കൂ; 
തേറുംതേറും-തീര്‍ച്ചയായും അറിയാറാകും; എന്നാല്‍-അറിഞ്ഞാല്‍; നിരയ 
നിരയും-നരകസമൂഹവും; അമ്പെയ്യുമയ്യമ്പവമ്പും-അമ്പെയ്യുന്ന കാമന്‍െറ 
മിടുക്കും; നിരപ്പേ നീറും നീറും-അപ്പാടെ നീറിച്ചാമ്പലാകും 
സ്നേഹത്തില്‍ സ്നേഹമുണ്ട്‌ ഭസ്മവും പൂവും കുറിക്കൂട്ടുമണിഞ്ഞ്‌ 
ഉള്ളില്‍ പ്രകാശിക്കുന്ന പരമകാരണവും ആനന്ദമയനുമായ ഭഗവന്‍ അലിവി 
ല്ലാതെ പാറപോലെ ഉറച്ചിരിക്കുന്ന എന്‍െറ ചിത്തമേ ഹൃദയവേദന മാററി 
ത്തരു. ഹൃദയപങ്കജത്തില്‍ ഒളിഞ്ഞിരിക്കുന്ന ഭഗവാന്‍െറ തിരുമെയ്‌, ചിത്തമേ 
അന്വേഷിക്കൂ തീര്‍ച്ചയായും അറിയാറാകും. അറിഞ്ഞാല്‍ നരകസമൂഹവും 
അമ്പെയ്യുന്ന കാമന്‍െറ മിടുക്കും അപ്പാടെ നീറിച്ചാമ്പലാകും. 


കൂറില്‍ കുറുണ്ട്‌ 

സ്നേഹത്തില്‍ സ്നേഹമുണ്ട്‌, ഭഗവാനെ നാം അങ്ങോട്ടു സ്നേഹിക്കു 
മെങ്കില്‍ ഭഗവാന്‍ ഇരട്ടി സ്നേഹം ഇങ്ങോട്ടു പ്രകടമാക്കും. ഈശ്വരന്‍ 
അവനവന്‍െറ ഉള്ളില്‍ത്തന്നെ ഒളിഞ്ഞിരിക്കുന്നു. ചിത്തം പാറപോലെ 


ഷങമുഖദശകം 151 


ഉറച്ചിരുന്നാല്‍ ഭഗവാനെ കാണാന്‍ പററില്ല. ഭക്തിയില്‍ അലിയണം. എന്നാല്‍ 
തീര്‍ച്ചയായും ഉള്ളിലുള്ള ഭഗവാനെ കണ്ടെത്താം. കണ്ടെത്തിയാല്‍ 
കാമവാസനയും കര്‍മ്മവാസനയും അതോടെ അവസാനിക്കുകയും ചെയ്യും. 


7 തീരത്തീരത്തിരുത്തുവരുവയറരുമ- 
പ്പൊക്കിള്‍ പിന്‍ പൊന്നരഞ്ഞാണ്‍ 
താരില്‍ കോര്‍ത്തിട്ടു തങ്കത്തരി തിരളുമര- 
ക്കിങ്ങിണിത്തൊങ്ങല്‍ തൂക്കി 
നീരില്‍ത്താരമ്പരന്നക്കൊടിയടിമുടി നീ- 
രാളി നീര്‍വാറുമൂടി- 
ന്നേരം നേരന്നടിച്ചെന്‍മുരുകയരികില്‍ വാ 
മുത്തുവാന്‍ മൈലിലേറി 
തീരത്തീര-ഇടതിങ്ങിയ; തിരുത്തുവരുവയര്‍- ദിവ്യമായ, മനോഹരമായ 
ഓമന വയര്‍; അരുമപ്പൊക്കിള്‍-അരുമയായ പൊക്കിള്‍; പിന്‍-അതിനു താഴെ 
യായി; താരില്‍ കോര്‍ത്തിട്ടു-ചരടില്‍ കോര്‍ത്തിരിക്കുന്ന; തങ്കത്തരിതിരളും- 
തങ്കമുത്തുകളുള്ള; അരക്കിങ്ങിണിത്തൊങ്ങല്‍തൂക്കി-അരക്കെട്ടില്‍ കിങ്ങിണി 
തൊങ്ങലുകള്‍ തൂക്കിയിട്ടിട്ടുള്ള; പൊന്നരഞ്ഞാണ്‍-സ്വര്‍ണ്ണം കൊണ്ടുള്ള 
അരഞ്ഞാണ്‍, ഇവയുമായി; നീരില്‍ത്താരമ്പരന്നക്കൊടി-പങ്കജബാണനായ 
കാമന്‍െറ കൊച്ചരയന്നമായ മനസ്സ്‌; അടിമുടി നീരാളി-പൂര്‍ണ്ണമായും 
സംസാരജലത്തില്‍ മുങ്ങി; നീര്‍വ്വാറുമൂടി-നീരുവാര്‍ന്നുകൊണ്ടിരിക്കുന്ന; 
ഇന്നേരം-ഈ സമയം; നേരം നടിച്ച-ഇതാണവസരമെന്നു തീരുമാനിച്ച്‌; എന്‍ 
മുരുക-എന്‍െറ സുബ്രഹ്മണ്യഭഗവന്‍; മൈലിലേറി-മയില്‍ വാഹനത്തില്‍; 
മുത്തുവാന്‍-ഇവനെ ഉമ്മ വയ്ക്കാന്‍; അരികില്‍ വാ-അടുത്തു വന്നാലും. 
ഇടതിങ്ങിയ ദിവ്യമായ, മനോഹരമായ ഓമന വയര്‍, അരുമയായ 
പൊക്കിള്‍, അതിനു താഴെയായി ചരടില്‍ കോര്‍ത്തിരിക്കുന്ന തങ്കമുത്തു 
കളുള്ള, അരക്കെട്ടില്‍ കിങ്ങിണി തൊങ്ങലുകള്‍ തൂക്കിയിട്ടിട്ടുള്ള സ്വര്‍ണ്ണം 
കൊണ്ടുള്ള അരഞ്ഞാണ്‍ ഇവയുമായി, പങ്കജബാണനായ കാമന്‍െറ 
കൊച്ചരയന്നമായ മനസ്സ്‌ പൂര്‍ണ്ണമായും സംസാരജലത്തില്‍ മുങ്ങി നീരുവാര്‍ 
ന്നുകൊണ്ടിരിക്കുന്ന ഈ സമയം ഇതാണവസരമെന്നു തീരുമാനിച്ച്‌ എന്‍െറ 
സുബ്രഹ്മണ്യ ഭഗവന്‍ മയില്‍ വാഹനത്തില്‍ ഇവനെ ഉമ്മ വയ്ക്കാന്‍ 
അടുത്തു വന്നാലും. 


8 ഉഷഴിത്തട്ടിന്നൊഴുക്കായിഴുകിന ജഘന- 
ത്താഴികക്കെട്ടിനുള്‍പ്പൊന്‍- 
വാഴത്തണ്ടും മണിത്തുണഴകുമൊഴിയുമ- 
ത്തൃത്തുടക്കാമ്പു രണ്ടും 
താഴത്തൂറിത്തുളുമ്പും മടുമലര്‍ശരവീ- 
രന്‍ മണിച്ചെപ്പുകൂപ്പും- 
താഴം പൂപ്പൊന്‍കണങ്കാല്‍ തിരുവടിയണിമു- 
ട്ടും മറന്നീടുമോ ഞാന്‍ 


152 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്മുര്ണഡ്യാക്യാനം - ഭാഗം / 


ഴിത്തട്ടിന്നൊഴുക്കായിഴുകിന-മിനുസമുള്ള മണ്‍തിട്ടപോലെ മൃദു 
വായ; ജഘനത്താഴികക്കെട്ടിനുള്‍-അരക്കെട്ടാകുന്ന താഴികക്കുടത്തിനുള്ളില്‍; 
പൊന്‍വാഴത്തണ്ടും-പൊന്‍ വാഴയുടെ തണ്ടും; മണിത്തുണഴകും-രത്ന 
നിര്‍മ്മിതമായ തൂണിന്‍െറ സൌന്ദര്യവും; ഒഴിയും-തോററുപിന്മാറുന്ന; തൃത്തു 
ടക്കാമ്പുരണ്ടും-ദിവ്യങ്ങളായ രണ്ടു തുടകളും; താഴത്തുറിത്തുളുമ്പും- 
അടിത്തട്ടില്‍ പൂവമ്പുകളില്‍ നിന്നും തേന്‍ ഈറി നിറഞ്ഞുതുളമ്പുന്ന; മടു 
മലര്‍ശര വീരന്‍ മണിച്ചെപ്പുകുപ്പും-പുഷ്പബാണന്‍െറ ആവനാഴി തൊഴുന്ന; 
താഴമ്പുപ്പൊന്‍ കണങ്കാല്‍-താഴമ്പുപോലെ വിളങ്ങുന്ന സ്വര്‍ണ്ണക്കണങ്കാലും; 
തിരുവടിയണിമുട്ടു-ഭഗവാന്‍െറ മനോഹരമായ മുട്ടും; മറന്നീടുമോ ഞാന്‍ - 
ഞാന്‍ മറക്കുമോ? 
മിനുസമുള്ള മണ്‍തിട്ടപോലെ മൃദുവായ അരക്കെട്ടാകുന്ന താഴിക 
ക്കുടത്തി നുള്ളില്‍ പൊന്‍വാഴയുടെതണ്ടും രത്നനിര്‍മ്മിതമായ തുണിന്‍െറ 
സൌന്ദര്യവും തോററുപിന്മാറുന്ന ദിവ്യങ്ങളായ രണ്ടു തുടകളും അടിത്തട്ടില്‍ 
പൂവമ്പുകളില്‍ നിന്നും തേന്‍ റി നിറഞ്ഞുതുളമ്പുന്ന പുഷ്പബാണന്‍െറ 
ആവനാഴി തൊഴുന്ന താഴമ്പൂപോലെ വിളങ്ങുന്ന സ്വര്‍ണ്ണക്കണങ്കാലും 
ഭഗവാന്‍െറ മനോഹരമായ മുട്ടും ഞാന്‍ മറക്കുമോ? 


9 മിന്നിച്ചിന്നുന്ന രത്നക്കുമിളകള്‍ നരിയാ- 
ണിക്കു തൃക്കാഴ്ചവെച്ചോ- 
രുണ്ണിച്ചെന്താമരപ്പുവടിയിലടിമവേ- 
ലത്തിറം പെററുകൊള്‍വാന്‍ 
തന്നില്‍ത്തങ്കച്ചിലമ്പിന്‍ത്ധലത്ധലനിനദം- 
കൊണ്ടെഴുള്ളിവന്നെന്‍- 
മുന്നില്‍ പൊന്നിന്‍കൊടി, നിന്‍പുതുമകളടിയന്‍ 
കാണ്മതെന്നോമലുണ്ണീ! 
മിന്നിച്ചിന്നുന്ന രത്നക്കുമിളകള്‍-പ്രകാശം പരത്തുന്ന രത്നക്കുമിളകള്‍ 
പോലുള്ള; നരിയാണിക്ക്‌ - കാലിന്‍െറ കണ്ണിന്‍െറ സ്ഥാനത്ത്‌; തൃക്കാഴ്ച 
വച്ച്‌-കാഴ്ച സമര്‍പ്പിച്ച്‌; ഒരുണ്ണിച്ചെന്താമരപ്പുവടിയില്‍-കൊച്ചു ചെന്താമരപ്പുവു 
പോലുള്ള കാലടിയില്‍; അടിമവേലത്തിറം-അര്‍പ്പണബുദ്ധിയോടെ പരിചരണ 
ജോലി ഭംഗിയായി; പെററുകൊള്‍വാന്‍-നിര്‍വ്വഹിക്കാന്‍; തന്നില്‍-ആ കാലില്‍; 
തങ്കച്ചിലമ്പിന്‍ ത്ധല ത്ധല നിനദം കൊണ്ട്‌-തങ്കചിലമ്പുകളുടെ ത്ധല 
ത്ധലഘോഷം മുഴക്കികൊണ്ട്‌; എന്‍മുന്നില്‍-എന്‍െറ മുമ്പില്‍; എഴുന്നള്ളി 
വന്ന്‌ -കാരുണ്യപൂര്‍വ്വം അടുത്തെത്തി; പൊന്നിന്‍കൊടി-പൊന്നിന്‍ കൊടി 
യായ; ഓമലുണ്ണീ-ഓമനക്കുഞ്ഞേ നിന്‍ പുതുമകള്‍-നിന്‍െറ ലീലാവിലാസ 
ങ്ങള്‍; അടിയന്‍ കാണ്‍മതെന്ന്‌ -ഈ ഭക്തന്‍ എന്നാണ്‌ കാണുക? 
പ്രകാശം പരത്തുന്ന രത്നക്കുമിളകള്‍ പോലുള്ള കാലിന്‍െറ കണ്ണിന്‍െറ 
സ്ഥാനത്ത്‌ ഭഗവാന്‍ കാഴ്ച സമര്‍പ്പിച്ച്‌ കൊച്ചു ചെന്താമരപ്പുവുപോലുള്ള 
കാലടിയില്‍ അര്‍പ്പണബുദ്ധിയോടെ പരിചരണ ജോലി ഭംഗിയായി 
നിര്‍വ്വഹിക്കാന്‍ ആ കാലില്‍ തങ്കചിലമ്പുകളുടെ ത്ധല ത്ധലഘോഷം 
മുഴക്കികൊണ്ട്‌ എന്‍െറ മുമ്പില്‍ കാരുണ്യപൂർവ്വം അടുത്തെത്തി പൊന്നിന്‍ 


ഫാണ്ട്മുഖദശകം 153 


കൊടിയായ ഓമനക്കുഞ്ഞേ, നിന്‍െറ ലീലാവിലാസങ്ങള്‍ ഈ ഭക്തന്‍ 
എന്നാണ്‌ കാണുക? 


10 പത്തിന്‍പത്തിപ്പുതുപ്പുവിതളൊടുപടത- 
ല്ലും വിരല്‍ത്താരകങ്ങള്‍ 
പത്തും ചിത്തം തുളുമ്പിച്ചൊരിയുമരിയ നി- 
ന്നന്‍ പൊഴുക്കൂറിയോടി 
സത്തും ചിത്തും കലര്‍ത്തിശ്ശൂരവണഭവ, നീ 
ഞാനുമായിട്ടൊരുനാള്‍ 
മുത്തും മുത്തുണ്ടിരിപ്പാന്‍ കനകമയില്‍ കരേ- 
റിക്കളിച്ചോടിവാ നീ. 
ഇപ്പുതുപ്പുവിതളൊടു-പുതുതായി വികസിച്ച പുവിന്‍െറ ഇതളുകളോട്‌; 
പടതല്ലും-എതിര്‍ത്തു നില്‍ക്കാന്‍ കഴിവുള്ള; വിരല്‍ത്താരകങ്ങള്‍ - 
വിരലുകളാകുന്ന നക്ഷത്രങ്ങള്‍; പത്തിന്‍ പത്ത്‌-പത്തേപത്തെണ്ണം. സത്തും 
ചിത്തും കലര്‍ത്തി-ഇങ്ങനെ ഉണ്മയും ബോധവും ഇടതിങ്ങി; പത്തും ചിത്തം 
തുളുമ്പി-എന്നില്‍ പതിയുന്ന ചിത്തം നിറഞ്ഞ്‌; ചൊരിയുമരിയ നിന്നന്‍ 
പൊഴുക്കുറിയോടി-വര്‍ഷിക്കുന്ന അങ്ങയുടെ കാരുണ്യം ഉറി ഒഴുകി; നീ 
ഞാനുമായിട്ടൊരുനാള്‍-അവിടുന്ന്‌ ഞാനുമായി ഒരു ദിവസം; മുത്തും- 
ഒരുമിക്കും; ഇരിപ്പാന്‍ മുത്തുണ്ട്‌-അങ്ങനെ ഒരുമിച്ചിരിക്കാൻ സന്തോഷമുണ്ട്‌; 
നീ കനകമയില്‍ കരേറിക്കളിച്ച്‌-അങ്ങ്‌ കനകയില്‍ വാഹനമേറി; ഓടിവാ- 
വേഗം ഓടിയെത്തിയാലും. 
പുതുതായി വികസിച്ച പൂവിന്‍െറ ഇതളുകളോട്‌ എതിര്‍ത്തു നില്‍ക്കാന്‍ 
കഴിവുള്ള വിരലുകളാകുന്ന നക്ഷ്രതങ്ങള്‍ പത്തേപത്തെണ്ണം. ഇങ്ങനെ 
ഉണ്മയും ബോധവും ഇടതിങ്ങി വര്‍ഷിക്കുന്ന അങ്ങയുടെ കാരുണ്യം 
എന്നില്‍ പതിയുന്ന ചിത്തം നിറഞ്ഞ്‌ റി ഒഴുകി അവിടുന്ന്‌ ഞാനുമായി 
ഒരു ദിവസം ഒരുമിക്കും. അങ്ങനെ ഒരുമിച്ചിരിക്കാൻ സന്തോഷമുണ്ട്‌. അങ്ങ്‌ 
കനകമയില്‍ വാഹനമേറി വേഗം ഓടിയെത്തിയാലും. 


നീയും ഞാനും ഒരുമിക്കും 


ഉപാസനാമൂര്‍ത്തിയുടെ കേശാദിപാദ ധ്യാനം സഗുണധ്യാനമാണ്‌. 
ചഞ്ചലതയാണ്‌ മനസ്സിന്‍െറ സ്വഭാവം. ചഞ്ചലിക്കാന്‍ കൊതിക്കുന്ന മനസ്സ്‌ 
ഭഗവദയവയങ്ങളില്‍ ഈശ്വര ബുദ്ധിയോടെ മാറി മാറി ചലിക്കട്ടെ. അങ്ങനെ 
കുറേനാള്‍ അഭ്യസിച്ചാല്‍ ഈശ്വരബുദ്ധിക്കുറപ്പുവരുന്നതോടെ ഏതെങ്കിലും 
ഒരവയവത്തില്‍ ഏകാഗ്രപ്പെട്ടുറച്ചു നില്‍ക്കാന്‍ മനസ്സിന്‌ കഴിവുണ്ടാകും. 
തുടര്‍ന്ന്‌ ആ രൂപവും ഉപേക്ഷിച്ചാല്‍ ജീവാത്മ പരമാത്തെക്യവും വരും. 
ഈ പരമലക്ഷ്യം നേടാനാണുപാസനകളെല്ലാം. 

മനോഹരമായ ഈ സ്ത്രോത്രം രചിച്ചുതന്നനുഗ്രഹിച്ച ഗുരുവിനെ 
നമുക്ക്‌ കുമ്പിടാം 

ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


6 


ഷാണ്‍മാതുരസ്തവം 


ഗൌരീസഹായസുഹ്യദൂരീകൃതാവയവ 
ഭൂരീഷു വൈരിഷു തമ - 
സ്സൂരീകൃതായുധനിവാരീതദോഷ നിജ - 
നാരീകലാലസമനഃ 
ക്രൂരീഭവത്തിമിരചാരീ ഹിതാപദുരി 
നീ നീതിസൂരി കരുണാ - 
വാരീണ, വാരിധര, ഗാരീകിശോര, മമ 
ദൂരീകുരുഷ്വ ദുരിതം 


മല്ലീകൃത്രതിദശമല്ലീ,സദാ സുദതി 
വല്ലീകുചാങ്കണലസത്‌ 
സല്ലീനകുങ്കുമരസോല്ലീനവത്സ, യുധി 
ഭല്ലീസ്മയോ/സി ദിതിജൈ 8 
സ്ഫുല്ലീകുരുഷ്വ സ ച വല്ലീതഗോധിതല - 
വല്ലിവിലോലബുധഹൃദ്‌- 
വല്ലീനിവാസ, മമ സോല്ലീന,കേകി ഹയ - 
സല്ലീലപാഹൃദുദജം. 


പ്രാണീകൃതസ്വനഖരാണീതഭക്തജന - 
വാണീശമുഖ്യസുമന - 

ശ്ശ്രേണീസുജാനുതലതൂണീതമാലതിമി - 
രാണീലചൂചുകഭരാ 

വാണീവിലാസമളിവേണീ, വിപഞ്ചിമൃദു - 
വാണീ തവാംഗരമണീ 

ശ്രോണീഘനാ സുമതി, ശാണീതനോതു ഭൃശ- 
മേണീവിശാലനയനാ. 


രാഗാഭിഷിക്ത നിജകേശാദിപാദ വപു - 
രാശാപിശാചദഹനാ 

ശ്രീശാതകുംഭനിഭപാധഗ ഠാങ്കുശാഭരണ - 
നാശാന്തകാനുചര ! ഭോഃ 


ഷാണ്‍മാതുരസ്തവം 


ഭീശാഡ്വലാഹരണഗോശാബകാവനത - 
കോശാധിപാശു ഭഗവന്‍ 

പാശാടവീ ഭവ ഹൃതാശാശയാവപിശി - 
താശാ ഹി ഭോഗഭുഗിയം. 


സന്താപസന്തതിനിശാന്താവസന്തമയി 
കാന്തായുഗാന്തരരതേ, 

കിന്താവകേ ഹൃദി നിതാന്താകുലാശയമ - 
ഹന്താനപേതമവിതും 

കിന്താമസം ഭവസി, ചിന്താമണീരുചിര - 
സന്താനപാദപ ദവ - 

ശ്ചിന്താധുതാന്തരുജമന്താദിഹീന കുരു 
മാന്താവകീനഭജനം. 


സീമാവിഹീനഗുണ സോമാവചുഡ ജിത - 
കാമാഭിമാന സുമതേ ! 

ഭൂമാധവാദിനുത ഭൂമാസമാന,പുര - 
കാമാന്ധകാന്തക ഗുരോ 

നാമാളിജാപിജനകാമാവസാനഫല, - 
ദാമാശമാതനു വിഭോ, 

ഹേമാരുണാ,ഹിതനികാമാതിഭീമ, ഗുഹ 
സാമാദി വേദവിദയം. 


വേദാനുഗീതനുത പാദാരവിന്ദയുഗ - 
മാദായ സേവനവിധേ - 
രാദാവമും സരസമാദാതുകാമ ശുഭ - 
കേദാരകേളിനിലയേ, 
താദാത്മ്യലീനമതിസാദാപനോദ, സക - 
ലാദാനദൈവതതരോ 
ഭൂദാസകല്‍പലതികോദാരദാമ കുരു 
മോദാംബുരാശിവസതിം. 


കിഞ്ചാസുരദ്ധിരദപഞ്ചാനനപ്രണവ - 
സഞ്ചാരിഹംസസമനേ 
കിഞ്ചാപലന്നമന, തുഞ്ചാനുജീവി മമ 
സിഞ്ചാമൃതാഭ കൃപയാ 
പഞ്ചാനന്രണയ കഞ്ചാപി ശാസി കതി 
മുഞ്ചാശു ബദ്ധകമതിം 
പഞ്ചാശുഗരിസുരപഞ്ചാനനാത്മജ - 
മിമഞ്ചാപി പാഹി സതതം. 


155 


156 


ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം / 


കാലായ ശീതരുചിബാലാവചുഡ, ശുഭ - 


ശീലാവധൂതദുരിത 

ശ്രീലാഘമീവരദ ലീലാവ ഹി വാരിസഖ 
ബാലാശയാശയശുചേ ! 

കാലാനലോപമിത ഫാലാവലോകനക 

* 3 ര ര 

വേലയുധോ മഹതി കോലാഹലാരവ സു - 
ലീലാ തനോതു കുശലം. 9 

വ്യാഖ്യാനം 


സംസ്കൃതബഹുലമായ ഭാഷയില്‍ രചിച്ചിട്ടുള്ള ഒന്‍പതു ശ്ലോകങ്ങള്‍ 


അടങ്ങിയതാണ്‌ ഈ സുബ്രഹ്മണ്യസ്തോത്രം. ശിവ ബീജം അഗ്നിയും 
ഗംഗയും വഴി ശരവണക്കാട്ടില്‍ എത്തി അവിടെവച്ചാണ്‌ സുര്രഹ്മണ്യന്‍ 
ജാതനാകുന്നത്‌. ശരവണക്കാട്ടില്‍ ശിശുവിന്‍െറ കരച്ചില്‍ കേട്ടവിടെയെത്തിയ 
കൃത്തികമാരെന്ന ആറു ദേവിമാരാണു കുഞ്ഞിനെ മുലയൂട്ടി വളര്‍ത്തിയത്‌. 
ആറു ദേവിമാര്‍ അമ്മമാരായിട്ടുള്ളവനാണു ഷണ്മാതുരന്‍. അദ്ദേഹത്തെക്കുറി 
ച്ചുള്ള സ്തുതിയാണു ഷാണ്മാതുരസ്തവം. 


1 


ഗൌരീസഹായ സുഹൃദൂരികൃതാവയവ, 
ഭൂരീഷു വൈരിഷു തമ - 
സ്സൂരികൃതായുധ നിവാരീതദോഷ നിജ - 
നാരീകലാലസമന 9 
ക്രൂരീഭവത്തിമിരചാരീഹിതാപദുരി, 
നീ നീതിസൂരി കരുണാ- 
വാരീണ, വാരിധര, ഗാരീകിശോര, 
ദൂരീകുരുഷവ ദുരിതം. 
ഗൌരീസഹായ-അമ്മയായ ഗരരിക്കു സഹായമായി വര്‍ത്തിക്കുന്നവനേ; 


സുഹൃദുരികൃതാവയവ-ഭക്തന്മാരാല്‍ ഭജനത്തിനായി ഭാവന ചെയ്യപ്പെടുന്ന 
അവയവങ്ങളോടുകുടിയവനേ; ഭുരീഷു വൈരിഷു-ധാരാളം ആയുധങ്ങളു 
മായി വരുന്ന ശത്രുക്കളില്‍; തമസ്സുരികൃതായുധ-ഇരുട്ടിനുനേരെ സുര്യനെ 
ന്നപോലെ പ്രയോഗിക്കപ്പെടുന്ന ആയുധത്തോടുകൂടിയവനേ; നിവാരീത 
ദോഷ-എല്ലാ ദോഷങ്ങളും കഴുകിക്കളഞ്ഞവനേ; നിജനാരീകലാലസമനഃ- 
തന്‍െറ ധര്‍മ്മപത്നിമാരുമായുള്ള സ്വൈരകേളികളില്‍ മനസ്സിണങ്ങിച്ചേരുന്ന 
വനേ; ക്രൂരിഭവത്തിമിരചാരീഹിതാപദുരി-ക്രൂരന്മാരായ നിശാചരന്മാരുണ്ടാ 
ക്കുന്ന ആപത്തുകളെ അകററുന്നവനേ; നീ നീതിസൂരി-അങ്ങു തികച്ചും 
ധര്‍മ്മജ്ഞനാണ്‌; കരുണാവാരീണവാരിധര-കരുണാജലംകൊണ്ടു നിറഞ്ഞ 
കാര്‍കൊണ്ടലേ; ഗരീകിശോര-പാര്‍വ്വതീദേവിയുടെ തിരുമകനേ; മമ ദുരിതം- 
എന്‍െറ സംസാരദുഃഖം; ദുരീകുരുഷവ - അകററിത്തന്നാലും. 


ഷാണ്‍മാതുരസ്തവം 157 


അമ്മയായ ഗനരിക്കു സഹായമായി വര്‍ത്തിക്കുന്നവനേ, ഭക്തന്മാരാല്‍ 
ഭജനത്തിനായി ഭാവനചെയ്യപ്പെടുന്ന അവയവങ്ങളോടുകൂടിയവനേ, ധാരാ 
ളം ആയുധങ്ങളുമായി വരുന്ന ശ്രതുക്കളില്‍ ഇരുട്ടിനുനേരേ സൂര്യനെന്നപോ 
ലെ പ്രയോഗിക്കപ്പെടുന്ന ആയുധത്തോടുകൂടിയവനേ, എല്ലാ ദോഷങ്ങളും 
കഴുകിക്കളഞ്ഞവനേ, തന്‍െറ ധര്‍മ്മപത്നിമാരുമായുള്ള സ്വൈരകേളികളില്‍ 
മനസ്സിണങ്ങിച്ചേരുന്നവനേ, (്രൂരന്മാരായ നിശാചരന്മാരുണ്ടാക്കുന്ന ആപത്തു 
കളെ അകററുന്നവനേ, അങ്ങു തികച്ചും ധര്‍മ്മജ്ഞനാണ്‌. കരുണാജലംകൊ 
ണ്ടു നിറഞ്ഞ കാര്‍കൊണ്ടലേ, പാര്‍വ്വതീദേവിയുടെ തിരുമകനേ, എന്‍െറ സം 
സാര ദുഃഖം അകററിത്തന്നാലും ! 


2 മല്ലീകൃത്രതിദശമല്ലീ, സദാ സുദതി 
വല്ലീകുചാങ്കണലസത്‌ 
സല്ലീനകുങ്കുമരസോല്ലീനവത്സ, യുധി 
ഭല്ലീസ്മയോ/സി ദിതിജൈ 9 
സ്ഫുല്ലീകുരുഷ്വ സ ച വല്ലീതഗോധിതല 
വല്ലീവിലോല, ബുധഹ്യദ്‌ - 
വല്ലീനിവാസ, മമ സോല്ലീനകേകിഹയ - 
സല്ലീലപാഹൃദുദജം 
സദാ മല്ലീകൃതത്രി ദശമല്ലീ-സദാ ദേവഗംഗയെ മുല്ലപ്പു പോലെ 
തലയിലണിഞ്ഞിരിക്കുന്നവനേ; സുദതിവല്ലീകുചാങ്കണലസത്‌ സല്ലീന 
കുങ്കുമരസോല്ലീനവത്സ-സുന്ദരിയായ വള്ളിയുടെ മാര്‍വ്വിടത്തില്‍ ഇഴുകി 
ച്ചേര്‍ന്നു വിളങ്ങുന്ന കുങ്കുമരസം സ്വന്തംമാറില്‍ പകര്‍ന്നെടുത്തിട്ടുള്ളവനേ; 
ദിതിജൈഃ യുധി-അസുരന്മാരുമായുള്ള യുദ്ധത്തില്‍; ഭല്ലീസ്മയഃ അസി-ആ 
യുധം ധരിച്ച്‌ അങ്ങ്‌ ആശ്ചര്യരൂപനായി ഭവിക്കുന്നു; വല്ലീതഗോധിതല വല്ലീ 
വിലോല-ലതചുററിപ്പിണയുന്നതു പോലെ വള്ളിയാല്‍ ആലിംഗനബദ്ധനാ 
യവനേ; ബുധഹൃദ്വല്ലീനിവാസ-ഭക്തന്മാരുടെ ഹൃദയമാകുന്ന ലതയില്‍ താമ 
സമാക്കിയിട്ടുള്ളവനേ; സച- അങ്ങനെയെല്ലാമുള്ള നീ; മമ സോല്ലീനകേകി 
ഹയസല്ലീലപാഹൃദുദജം-മയിലിന്‍ മുകളേറി കുതിരപ്പുറത്തെന്നപോലെ ലീ 
ലയാടി വരുന്നതു കണ്ടു കുളിര്‍ക്കുന്ന എന്‍െറ ഹൃദയമാകുന്ന താമരയെ; 
സ്ഫുല്ലീകുരുഷ്വ-വികസിപ്പിച്ചനുഗ്രഹിച്ചാലും. 
ദേവഗംഗയെ മുല്ലപ്പുപോലെ തലയിലണിഞ്ഞിരിക്കുന്നവനേ, 
സുന്ദരിയായ വള്ളിയുടെ മാര്‍വ്വിടത്തില്‍ ഇഴുകിച്ചേര്‍ന്നു വിളങ്ങുന്ന 
കുങ്കുമരസം സ്വന്തം മാറില്‍ പകര്‍ന്നെടുത്തിട്ടുള്ളവനേ, അസുരന്മാരുമായുള്ള 
യുദ്ധത്തില്‍ ആയുധം ധരിച്ച്‌ അങ്ങ്‌ ആശ്ചര്യരൂപനായി ഭവിക്കുന്നു.ലത 
ചുററിപ്പിണയുന്നതുപോലെ വള്ളിയാല്‍ ആലിംഗനബദ്ധനായവനേ, 
ഭക്തന്മാരുടെ ഹൃദയമാകുന്ന ലതയില്‍ താമസമാക്കിയിട്ടുള്ളവനേ, 
അങ്ങനെയെല്ലാമുള്ള നീ, മയിലിന്‍മുകളേറി കുതിരപ്പുറത്തെന്നപോലെ 
ലീലയാടിവരുന്നതു കണ്ടു കുളിര്‍ക്കുന്ന എന്‍െറ ഹൃദയമാകുന്ന താമരയെ 
വികസിപ്പിച്ചനുഗ്രഹിച്ചാലും. 


158 





പ്രാണീകൃതസ്വനഖരാണീതഭക്തജന- 
വാണീശമുഖ്യ സുമന - 

ശ്ശ്രേണീസുജാനുതലതുണീ, തമാലതിമി 
രാണീലചുചുകഭരാ 

വാണീവിലാസമളിവേണീ വിപഞ്ചിമൃദു- 
വാണീ, തവാംഗരമണീ 

ശ്രോണീഘനാ സുമതി ശാണീതനോതു ഭൃശ - 
മേണീവിശാലനയനാ. 


പ്രാണീകൃതസ്വനഖരാണീത ഭക്തജനവാണീശമുഖ്യസുമനള്‍ശ്രേണീ 
സുജാനുതലതൂണീ-പ്രാണനെപ്പോലെ സ്നേഹിക്കുന്ന പാദനഖങ്ങളില്‍വന്നു 
വണങ്ങുന്ന ഭക്തജനങ്ങളായ ബ്രഹ്മാവ്‌ തുടങ്ങിയ ദേവസമൂഹത്തിന്‍െറ കണ 
ങ്കാലുകളാകുന്ന ആവനാഴികളോടുകുടിയവളും; തമാലതിമിരാണീലചുചുക 
ഭരാ-സമുദ്രപച്ചപോലെ കറുത്തിരുണ്ട മുലക്കണ്ണുകളോടുകുടിയവളും; വാണീ 
വിലാസം വിപഞ്ചിമൃദുവാണീ-സംഭാഷണചാതുര്യമാകുന്ന വീണാമൃദുനാദ 
ത്തോടുകൂടിയവളും; അളിവേണീ-വണ്ടിന്‍ കൂട്ടംപോലെ കറുത്തിരുണ്ട തല 
മുടിയുള്ളവളും; ശ്രോണീഘനാ-ഭാരമേറിയ നിതംബത്തോടുകുടിയവളും; ഭൃശം 
ഏണീവിശാല നയനാ-മാന്‍പേടയുടെ കണ്ണിനോട്‌ അത്യന്തം സാദൃശ്യമുള്ള 
കണ്ണോടുകൂടിയവളുമായ; തവ അംഗരമണീ-അങ്ങയുടെ ധര്‍മ്മ പത്നി; സു 
മതി-എന്‍െറ നല്ല ബുദ്ധിയെ; ശാണീതനോതു-മൂര്‍ച്ചയുള്ളതാക്കിത്തീര്‍ക്കട്ടെ. 


ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സത്മുരീണഷഡ്യാഖ്യാനം - ഭാഗം 7 


പ്രാണനെപ്പോലെ സ്നേഹിക്കുന്ന പാദനഖങ്ങളില്‍ വന്നു വണങ്ങുന്ന 


ഭക്തജനങ്ങളായ ബ്രഹ്മാവു തുടങ്ങിയ ദേവസമൂഹത്തിന്‍െറ കണങ്കാലുകളാ 
കുന്ന ആവനാഴികളോടുകൂടിയവളും സമുദ്രപച്ചപോലെ കറുത്തിരുണ്ട 
മുലക്കണ്ണുകളോടുകൂടിയവളും സംഭാഷണ ചാതുര്യമാകുന്ന വീണാമൃദുനാദ 
ത്തോടുകൂടിയവളും വണ്ടിന്‍കൂട്ടംപോലെ കറുത്തിരുണ്ട തലമുടിയുള്ളവളും 
ഭാരമേറിയ നിതംബത്തോടുകൂടിയവളും മാന്‍പേടയുടെ കണ്ണിനോട്‌ 
അത്യന്തം സാദൃശ്യമുള്ള കണ്ണോടുകുടിയവളുമായ അങ്ങയുടെ ധര്‍മ്മ പത്നി 
എന്‍െറ നല്ല ബുദ്ധിയെ മൂര്‍ച്ചയുള്ളതാക്കിത്തീർക്കട്ടെ. 


4 


രാഗാഭിഷിക്തനിജകേശാദിപാദവപു - 
രാശാപിശാചദഹനാ 

ശ്രീശാതകുംഭനിഭ പാശാങ്കുശാഭരണ 
നാശാന്തകാനുചര ! ഭോഃ 

ഭീശാഡ്വലാഹരണഗോശാബകാവനത - 
കോശാധിപാശു ഭഗവന്‍ 

പാശാടവീ ഭവ ഹൃതാശാശയാവപിശി- 
താശാ ഹി ഭോഗഭുഗിയം 


ശ്രീശാതകുംഭനിഭ-സുവര്‍ണ്ണദേഹനായി വിളങ്ങുന്നവനേ; പാശാങ്കു 


ശാഭരണ-പാശം അങ്കുശം തുടങ്ങിയവ ആഭരണങ്ങളെപ്പോലെ അണിഞ്ഞിട്ടു 
ള്ളവനേ; നാശാന്തകാനുചര-കാലകാലനായ ഭഗവാന്‍െറ സഹായിയായി 


ഷാണ്‍മാതുരസ്തവം 159 


വര്‍ത്തിക്കുന്നവനേ; ഭീഷാഡ്വലാഹരണഗോശാബകാവനത-ഭയം നിറഞ്ഞ 
സംസാരമാകുന്ന പുല്‍ത്തകിടിയില്‍ മേഞ്ഞുനടക്കുന്ന ഇന്ദ്രിയങ്ങളാകുന്ന പശു 
ക്കിടാങ്ങളാല്‍ നമിക്കപ്പെടുന്നവനേ; കോശാധിപ-ഹൃദയകോശത്തില്‍ ഇരിപ്പു 
റപ്പിച്ചിട്ടുള്ളവനേ; ഭോ, ഭഗവന്‍-അല്ലയോ ഭഗവന്‍; രാഗാഭിഷിക്തനിജകേശാദി 
പാദവപു-എന്‍െറ ഭക്തിഭാവംകൊണ്ടഭിഷേകം ചെയ്യപ്പെട്ട സ്വന്തം കേശാദിപാ 
ദശരീരത്തോടുകുടിയ നീ; ആശു-വേഗം; ആശാപിശാചദഹനഃ ഭവ-എന്‍െറ 
ആശാപിശാചിനെ ചുട്ടെരിക്കുന്ന അഗ്നിയായി ഭവിച്ചാലും. ഹി- എന്തെന്നാല്‍; 
ഇയം പാശാടവീ-ബന്ധകാരണമായ ഈ സംസാരക്കൊടും കാട്‌; ഹൃതാശാ 
ശയാവപിശിതാശാ-ആശകള്‍കൊണ്ടു നിറഞ്ഞ ഹൃദയത്തില്‍ ചീഞ്ഞളിഞ്ഞ 
മാംസ ഭക്ഷണാശ വളര്‍ത്തുന്ന; ഭോഗഭുഗ്‌-അനുഭവത്തോടുകുടിയതാണല്ലോ. 


സുവര്‍ണ്ണദേഹനായി വിളങ്ങുന്നവനേ, പാശം അങ്കുശം എന്നിവ ആഭ 
രണങ്ങളെപ്പോലെ അണിഞ്ഞിട്ടുള്ളവനേ, കാലകാലനായ ഭഗവാന്‍െറ സഹാ 
യിയായി വര്‍ത്തിക്കുന്നവനേ ഭയം നിറഞ്ഞ സംസാരമാകുന്ന പുല്‍ത്തകിടി 
യില്‍ മേഞ്ഞുനടക്കുന്ന ഇന്ദ്രിയങ്ങളാകുന്ന പശുകിടാങ്ങളാല്‍ നമിക്കപ്പെടു 
ന്നവനേ, ഹൃദയകോശത്തില്‍ ഇരിപ്പുറപ്പിച്ചിട്ടള്ളവനേ, അല്ലയോ ഭഗവന്‍, 
എന്‍െറ ഭക്തിഭാവംകൊണ്ടഭിഷേകം ചെയ്യപ്പെട്ട സ്വന്തം കേശാദിപാദശരീര 
ത്തോടുകൂടിയ നീ വേഗം എന്‍െറ ആശാപിശാചിനെ ചുട്ടെരിക്കുന്ന അഗ്നി 
യായി ഭവിച്ചാലും. എന്തെന്നാല്‍ ബന്ധകാരണമായ ഈ സംസാരക്കൊടും 
കാട്‌ ആശകള്‍ കൊണ്ടുനിറഞ്ഞ ഹൃദയത്തില്‍ ചീഞ്ഞളിഞ്ഞ മാംസ ഭക്ഷ 
ണാശ വളര്‍ത്തുന്ന അനുഭവത്തോടുകൂടിയതാണല്ലോ. 


ട സന്താപസന്തതിനിശാന്താവസന്തമയി 

കാന്തായുഗാന്തരരതേ 

കിന്താവകേ ഹൃതി നിതാന്താകുലാശയമ - 
ഹന്താനപേതമവിതും 

കിന്താമസം ഭവസി ചിന്താമണീരുചിര - 
സന്താനപാദപദവത്‌ 

ചിന്താധുതാന്ത രുജമന്താദിഹീന കുരു 
മാന്താവകീനഭജനം. 


സന്താപസന്തതിനിശാന്താവസന്തമയി കാന്തായുഗാന്തരരതേ-സന്താപ 
സമൂഹത്തിനു പ്രഭാതവേളപോലെ വസന്തകാലശോഭയെ വഹിക്കുന്ന രണ്ടു 
പ്രിയതമമാരുടെ മദ്ധ്യത്തില്‍ സുഖിച്ചുകഴിയുന്നവനേ; താവകേ ഹൃദി കിം- 
അങ്ങയുടെ ഉള്ളില്‍ എന്താണു ഭാവം?; നിതാന്താകുലാശയം-സദാ ദുഃഖിച്ചു 
കഴിയുന്നവനും; അഹന്താനപേതം-അഹങ്കാരംവെടിഞ്ഞ ഭക്തനുമായ 
ഇവനെ; അവിതും-രക്ഷിക്കുന്നതിനു; താമസം കിം-ഇനി അമാന്തമെന്താണ്‌?; 
ചിന്താമണീരുചിരസന്താന പാദപദവത്‌ ഭവസി-അങ്ങ്‌ ചിന്താമണിപോലെയും 
ദിവ്യമായ കല്പകവൃക്ഷമുല സ്ഥാനം പോലെയും ഉദാരനായി വര്‍ത്തിക്കുന്ന 
വനല്ലേ; അന്താദിഹീന-അല്ലയോ ആദ്യന്തരഹിത; മാം-ഈ ഭക്തനെ; 
ചിന്താധുതാന്തരുജം-അങ്ങയുടെ ചിന്തകൊണ്ടു കഴുകിക്കളഞ്ഞ ചിത്തഖേദ 
ത്തോടു കൂടിയവനാക്കി; താവകീനഭജനം കുരു-അങ്ങയുടെ ഭജനത്തോടു 
കൂടിയവനാക്കിത്തീര്‍ക്കു. 


160 ശ്രീനാരായണ ഗുരുദേവകൃതികശീ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 





സന്താപസമുഹത്തിനു പ്രഭാതവേളപോലെ വസന്തകാലശോഭയെ വഹി 
ക്കുന്ന രണ്ടു പ്രിയതമമാരുടെ മദ്ധ്യത്തില്‍ സുഖിച്ചുകഴിയുന്നവനേ അങ്ങ 
യുടെ ഉള്ളില്‍ എന്താണു ഭാവം? സദാ ദുഃഖിച്ചുകഴിയുന്നവനും അഹങ്കാരം 
വെടിഞ്ഞ ഭക്തനുമായ ഇവനെ രക്ഷിക്കുന്നതിന്‌ ഇനി അമാന്തമെന്താണ്‌? 
അങ്ങ്‌ ചിന്താമണിപോലെയും ദിവ്യമായ കല്പകവ്ൃയക്ഷമുലസ്ഥാനം 
പോലെയും ഉദാരനായി വര്‍ത്തിക്കുന്നവനല്ലേ അല്ലയോ ആദ്യന്തരഹിത, ഈ 
ഭക്തനെ അങ്ങയുടെ ചിന്തകൊണ്ടു കഴുകിക്കളഞ്ഞ ചിത്തഖേദത്തോടു കൂടി 
യവനാക്കി അങ്ങയുടെ ഭജനത്തോടുകൂടിയവനാക്കിത്തീര്‍ക്കു. 


6 സീമാവിഹീനഗുണസോമാവചുഡജിത - 
കാമാഭിമാനസുമതേ ! 
ഭൂമാധവാദിനുതഭൂമാസമാനപുര - 
കാമാന്ധകാന്തകഗുരോ 
നാമാളിജാപിജനകാമാവസാനഫല - 
ദാമാശമാതനു വിഭോ 
ഹേമാരുണാഹിതനികാമാതിഭീമ ഗുഹ 
സാമാദിവേദവിദയം. 
സീമാവിഹീനഗുണ-അതിരില്ലാത്ത ഗുണഗണങ്ങളോടു കൂടിയവനേ; 
സോമാവചുഡ-ചന്ദ്രനെ തലയില്‍ അണിഞ്ഞിരിക്കുന്നവനേ; ജിതകാമാഭിമാന 
-കാമന്‍െറ ഗര്‍വ്വത്തെ ശമിപ്പിച്ചവനേ; സുമതേ-സദാ സത്യബുദ്ധിയോടുകൂടിയ 
വനേ; ഭൂമാധവാദിനുത-വിഷ്ണു തുടങ്ങിയ ദേവന്മാരാല്‍ നമിക്കപ്പെടുന്ന 
വനേ; ഭൂമാസമാന-പൂര്‍ണ്ണ ബ്രഹ്മത്തിനു തുല്യനായവനേ; പുരകാമാന്ധകാ 
ന്തക-ത്രിപുരന്മാരെയും കാമനെയും അന്ധകാസുരനെയും ഒടുക്കിയവനേ; 
ഗുരോ-സകലര്‍ക്കും ഗുരുവായി വിളങ്ങുന്നവനെ; നാമാളിജാപി ജനകാമാവ 
സാന ഫലദാ-തിരുനാമങ്ങള്‍ ജപിക്കുന്നവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു 
കൊടുന്നുന്നവനേ; വിഭോ-നാഥനായിട്ടുള്ളവനേ; ഹേമാരുണാഹിത- സ്വര്‍ണ്ണ 
ത്തിന്‍റെ അരുണിമയോടുകൂടിയവനേ; നികാമാതിഭീമ-അസുരന്മാര്‍ക്കും 
മററും അത്യന്തഭയങ്കരനായിട്ടുള്ളവനേ; ഗുഹ-അല്ലയോ സുബ്രഹ്മണ്യഭഗ 
വാന്‍; അയം സമാദിവേദവിത്‌ -ഈ ഭക്തന്‍ സാമാദിവേദങ്ങളൊക്കെ 
അറിയുന്നവനാണ്‌; മാശം ആതനു-എനിക്കു മംഗളമരുളുക. 
അതിരില്ലാത്ത ഗുണഗണങ്ങളോടു കൂടിയവനേ ചന്ദ്രനെ തലയില്‍ 
അണിഞ്ഞിരിക്കുന്നവനേ കാമന്‍െറ ഗര്‍വ്വത്തെ ശമിപ്പിച്ചവനേ സദാ സത്യ 
ബുദ്ധിയോടുകൂടിയവനേ, വിഷ്ണു തുടങ്ങിയ ദേവന്മാരാല്‍ നമിക്കപ്പെടുന്ന 
വനേ, പൂര്‍ണ്ണരബഹ്മത്തിനു തുല്യനായവനേ; ഗ്രിപുരന്മാരെയും കാമനെയും 
അന്ധകാസുരനെയും ഒടുക്കിയവനേ സകലര്‍ക്കും ഗുരുവായി വിളങ്ങുന്ന 
വനെ, തിരുനാമങ്ങള്‍ ജപിക്കുന്നവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചുകൊടു 
ന്നുന്നവനേ നാഥനായിട്ടുള്ളവനേ; സ്വര്‍ണ്ണത്തിന്‍റെ അരുണിമയോടുകുടിയ 
വനേ, അസുരന്മാര്‍ക്കും മററും അത്യന്തഭയങ്കരനായിട്ടുള്ളവനേ അല്ലയോ 
സുബ്രഹ്മണ്യഭഗവന്‍, ഈ ഭക്തന്‍ സാമാദിവേദങ്ങളൊക്കെ അറിയുന്നവ 
നാണ്‌ എനിക്കു മംഗളമരുളുക. 


ഷാങ്മാതുരസ്തവം 161 


7 വേദാനുഗീതനുതപാദാരവിന്ദയുഗ - 
മാദായ സേവനവിധേ - 
രാദാവമും സരസമാദാതുകാമ ശുഭ - 
കേദാരകേളിനിലയേ 
താദാത്മ്യലീനമതിസാദാവനോദസക - 
ലാദാനദൈവതതരോ 
ഭൂദാസകല്‍പലതികോദാരദാമ കുരു 
മോദാംബുരാശിവസതിം. 
സേവനവിധേ: ആദ-ഉപാസനയുടെ ആരംഭത്തില്‍; വേദാനുഗീതനു 
തപാദാരവിന്ദയുഗം-വേദങ്ങള്‍ സ്തുതിച്ചു നമിക്കുന്ന രണ്ടു പാദാംബുജവും; 
ആദായ -സ്വീകരിച്ച; അമും-ഈ ഭക്തനെ; സരസം ആദാതുകാമ-സന്തോ 
ഷപൂര്‍വ്വം അംഗീകരിക്കാന്‍ കൊതിക്കുന്നവനേ; ശുഭകേദാരകേളിനിലയേ- 
മംഗളം വിളയുന്ന ലീലാനിലയത്തില്‍; താദാത്മ്യലീനമതിസാദാവനോദസ 
കലാദാനദൈവതതരോ - ഭഗവത്‌ സ്വരൂപത്തില്‍ ലയിച്ചുചേരുന്ന ബുദ്ധിക്കു 
ക്ഷീണം മുഴുവന്‍ തീരത്തക്കവണ്ണം എല്ലാം നല്‍കിയനുഗ്രഹിക്കുന്ന കല്പ 
വൃക്ഷമേ; ഭുദാസകല്പലതികോദാരദാമ-ഭൂമിയിലെ ഭക്തന്മാര്‍ക്കു കല്പലത 
യുടെ ഉദാരഖണ്ഡമായിട്ടുളളവനേ, മോദാംബുരാശിവസതിം കരു-എനിക്കു 
സന്തോഷസമുദ്രത്തില്‍ വാസമരുളണേ. 
ഉപാസനയുടെ ആരംഭത്തില്‍ വേദങ്ങള്‍ സ്തുതിച്ചു നമിക്കുന്ന രണ്ടു 
പാദാംബുജവും സ്വീകരിച്ച ഈ ഭക്തനെ സന്തോഷപൂര്‍വ്വം അംഗീകരിക്കാന്‍ 
കൊതിക്കുന്നവനേ മംഗളം വിളയുന്ന ലീലാനിലയത്തില്‍ ഭഗവത്‌ സ്വരൂപ 
ത്തില്‍ ലയിച്ചുചേരുന്ന ബുദ്ധിക്കു ക്ഷീണം മുഴുവന്‍ തീരത്തക്കവണ്ണം എല്ലാം 
നല്‍കിയനുഗ്രഹിക്കുന്ന കല്പവൃക്ഷമേ ഭൂമിയിലെ ഭക്തന്മാര്‍ക്കു കല്പലത 
യുടെ ഉദാരഖണ്ഡമായിട്ടുളളവനേ, എനിക്കു സന്തോഷസമുദ്രത്തില്‍ വാ 
സമരുളണേ. 


8 കിഞ്ചാസുരദ്ധിരദപഞ്ചാനനപ്രണവ - 
സഞ്ചാരിഹംസസമനേ 
കിഞ്ചാപലന്നമന, തുഞ്ചാനുജീവി മമ 
സിഞ്ചാമൃതാഭ കൃപയാ 
പഞ്ചാനനപ്രണയ കഞ്ചാപി ശാസികതി 
മുഞ്ചാശു ബദ്ധകമതീം 
പഞ്ചാശുഗാരിസുരപഞ്ചാനനാത്മജമി - 
മഞ്ചാപി പാഹി സതതം. 
കിംച-ഇനിയും; അസുരദ്വിരദപഞ്ചാനന-അസുരന്മാരാകുന്ന മദയാന 
കള്‍ക്കു സിംഹമായിട്ടുള്ളവനേ; പ്രണവസഞ്ചാരിഹംസ സമനേ--(ബഹ്മനി 
ഷ്ഠരായിക്കഴിയുന്ന പരമഹംസന്മാരോടു തുല്യനായവനേ; നമന-ആരെയും 
കാല്‍ക്കല്‍ നമിപ്പിക്കുന്നവനേ; കിം ചാപലം-എന്താണീ ഉദാസീനത; അമൃതാഭ 
-അമൃതകാന്തിയുള്ളവനേ; തുഞ്ചാനുജീവി-അങ്ങയെത്തന്നെ എല്ലാമായി 
കരുതി ജീവിക്കുന്ന; മമ-എനിക്ക്‌; കൃപയാസിഞ്ച-കാരുണ്യം തന്നരുളു; 


74-2003 11 


162 ശ്രീനാരായണ ഗുരുദേവക്ൃയതികശി സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം / 


പഞ്ചാനന്റരപണയ-്ബഹ്‌ മാവിന്‍െറ പ്രണയത്തിനു പാത്രമായവനേ; കംച 

അപികതിസാസി-ആരെ എത്രവേണമെങ്കിലും ശാസിക്കുന്നവനേ; ബദ്ധകമ 

തിം മുഞ്ച-എന്‍െറ സംസാരാസക്തമായ ബുദ്ധിയെ മോചിക്കു; പഞ്ചാശുഗാ 

രിസുര പഞ്ചാനന-കാമശ്രതുവായ അല്ലയോ ദേവദേവ; ഇമം ആത്മജം ച 

അപി-ഈ മകനെയും സതതം പാഹി-സദാ കാത്തുകൊള്ളുക. 

ഇനിയും അസുരന്മാരാകുന്ന മദയാനകള്‍ക്കു സിംഹമായിട്ടുള്ളവനേ 

ബ്രഹ്മനിഷ്ഠരായിക്കഴിയുന്ന പരമഹംസന്മാരോടു തുല്യനായവനേ ആരെയും 
കാല്‍ക്കല്‍ നമിപ്പിക്കുന്നവനേ എന്താണീ ഉദാസീനത അമൃതകാന്തിയുള്ള 
വനേ അങ്ങയെത്തന്നെ എല്ലാമായി കരുതി ജീവിക്കുന്ന എനിക്ക്‌ കാരുണ്യം 
തന്നരുളു. (ബരഹ്മാവിന്‍െറ പ്രണയത്തിനു പാത്രമായവനേ ആരെ എത്രവേണ 
മെങ്കിലും ശാസിക്കുന്നവനേ എന്‍െറ സംസാരാസക്തമായ ബുദ്ധിയെ 
മോചിപ്പിക്കു കാമശത്രുവായ അല്ലയോ ദേവദേവ ഈ മകനെയും സദാ കാ 
ത്തുകൊള്ളുക. 


9 കാലായ ശീതരുചിബാലാവചുഡ ശുഭ - 
ശീലാവധുതചരിത 
ശ്രീലാഘമീവരദ ലീലാഹിവാരിസഖ 
ബാലാശയാശയശുചേ ! 
കാലാനലോപമിത ഫാലാവലോകനക 


* * രല രല 


വേലായുധോ മഹതി കോലാഹലാരവസു - 
ലീലാ തനോതു കുശലം. 


കാലായ-കാലത്തിനു കാരണമായവനേ; ശീതരുചിബാലാവചുഡ- 
ചന്ദ്രക്കലയണിഞ്ഞിട്ടുള്ളവനേ; ശുഭശീലാ-മംഗളചരിത; അവധുതചരിത- 
അവധുതവൃത്തി സ്വീകരിച്ചവനേ; ശ്രീല-കാന്തിമയ; അഘമീ വരദ- 
പാപികള്‍ക്കുവരം നല്‍കിരക്ഷിക്കുന്നവനേ; ലീലാഹിവാരിസഖ-ലീലയില്‍ 
പാമ്പിനെയും വെള്ളത്തെയും കൂട്ടാക്കിയവനേ; ബാലാശയാശയശുചേ- 
തരുണിമാരായ ദേവസേനയുടെയും വള്ളിയുടെയും ഹൃദയത്തില്‍ തോജോ 
മയനായി വിളങ്ങുന്നവനേ; കാലാനലോപമിത ഫാലാവലോകനമക - പ്രളയാ 
ഗ്നിക്കു തുല്യമായ നെററിക്കണ്‍ കടാക്ഷത്തോടുകുടിയവനേ; വേലായുധോ- 
അല്ലയോ വേലായുധ; മഹതികോലാഹലാരവസുലീലാ-മഹത്തായ സ്വരൂപ 
ത്തില്‍ കോലാഹലത്തോടു കുടി ശബ്ദായമാനമായി നടന്നുകൊണ്ടിരിക്കുന്ന 
ലീലയോടുകുടിയവനേ; കുശലം തനോതു- എനിക്കു കുശലമരുളണേ. 
കാലത്തിനു കാരണമായവനേ, ച്രന്രക്കലയണിഞ്ഞിട്ടുള്ളവനേ മംഗള 
ചരിത; അവധുതവൃത്തി സ്വീകരിച്ചവനേ കാന്തിമയ, പാപികള്‍ക്കുവരം നല്‍കി 
രക്ഷിക്കുന്നവനേ ലീലയില്‍ പാമ്പിനെയും വെള്ളത്തെയും കൂട്ടാക്കിയവനേ, 
തരുണിമാരായ ദേവസേനയുടെയും വള്ളിയുടെയും ഹൃദയത്തില്‍ 
തോജോമയനായി വിളങ്ങുന്നവനേ പ്രളയാഗ്നിക്കു തുല്യമായ നെററിക്കണ്‍ 
കടാക്ഷത്തോടുകൂടിയവനേ, അല്ലയോ വേലായുധ, മഹത്തായ സ്വരൂപത്തില്‍ 


ഷാണ്‍്മാതുരസ്തവം 163 





കോലാഹലത്തോടു കുടി ശബ്ദായമാനമായി നടന്നുകൊണ്ടിരിക്കുന്ന 
ലീലയോടുകൂടിയവനേ എനിക്കു കുശലമരുളണേ. 


സംസ്കൃത ബഹുലമാണെങ്കിലും മലയാള ഭാഷാരീതിക്കനുസരിച്ചു 
പദാന്ത സംബോധനകളാണീകൃതിയിലധികവും. കീര്‍ത്തനം ചെയ്യാന്‍തക്ക 
ഭാഷാരീതിയാണിതില്‍ കൈക്കൊണ്ടിരിക്കുന്നത്‌. പദങ്ങളിലെ കഥാസുചന 
കളും ആശയ വിവരണങ്ങളും മററു കൃതികളിലെ വ്യാഖ്യാനങ്ങളില്‍ 
വേണ്ടുവോളം വന്നു കഴിഞ്ഞവയാണ്‌. മനോഹരമായ ഈ സ്തവം രചിച്ച 
നുഗ്രഹിച്ച ഗുരുദേവനെ നമുക്ക്‌ ഭക്തിപൂര്‍വ്വം പ്രണമിക്കാം. 


ഓം ശാന്തിഃ ശാന്തി $ ശാന്തി 9 


7 


നവമഞ്ജരി 


നാടീടുമീവിഷയമോടീദൃശം നടന - 
മാടീടുവാനരുതിനി - 
ക്കാടീവയോവിതരതീടിയിടയ്ക്കിവനു 
കൂടിയമായതിയലും 
കാടീയുമീകരണമൂടീയെരിപ്പതിനൊ - 
രേടീകരിഞ്ഞ നിടില - 

ച്ചു ടീദമീയമയിലോടീടുവാനരുള്‍ക 
മോടീയുതം മുരുകനേ ! 


രാപായില്‍ വീണുഴറുമാപാപമീയരുതി - 
രാപായിപോലെ മനമേ 

നീ പാര്‍വ്വതീ തനയ മാപാദ ചൂഡമണി- 
മാപാദനായ നിയതം 
പാപാടവീചുടുമിടാപായമീമരുദി - 
നോപാസനേന ചുഴിയില്‍ 

തീ പായുമാറുമധുനാ പായമുണ്മതിനു 
നീ പാഹി മാമറുമുഖ ! 


യന്നായിവന്നരികില്‍ നിന്നായിരം കതിര്‍പ - 
രന്നാഭയുള്ള വടിവേല്‍ - 

തന്നാലിവന്നരുള്‍ തരുന്നാകിലൊന്നുകുറ - 
യുന്നാമമൊന്നരുളു നീ 

പുന്നാമതോയതിനി വന്നാകിലും മുരുക, 
നിന്നാമമൊന്നു പിടിവി - 

ട്ടെന്നാകിലില്ല ഗതിയെന്നാലുമെന്നുരുകി 
നിന്നാലവന്നതു മതി. 


ണത്താരില്‍മാതണിയുമത്താമരക്കുസുമ - 
മൊത്താഭയുള്ളടികളെ - 


നവമഞ്ജര? 165 


ന്നുള്‍ത്താരിനുള്ളിലരികത്തായിവന്നമര - 

വിത്തായ മുലമുരുകാ, 

മത്താപമൊക്കെയുമറുത്താശു മാമയിലി- 
ലൊത്താടിവല്ലിയൊടുമി- 

മ്മത്താളടിച്ചു നിലയെത്താതെ നീന്തുമിവ- 

നെ സ്ഥായിയോടുമവ നീ. 4 


കൃട്ടായിവന്ന നിലവിട്ടോടിവന്നൊരു കു - 

രുട്ടാവിയിങ്കലൊരു ക - 

ണ്ണിട്ടാലുമപ്പൊഴുതിരുട്ടാറുമെന്തൊരു മി- 

രട്ടാണിതൊക്കെ മുരുകാ, 

വിട്ടാലിവന്നൊരു വരട്ടാശു നീയതിനി- 

രുട്ടാവിവന്നു മുടിവില്‍ 

പൊട്ടായിനിന്നമലമുട്ടായ നീയവന- 

മിട്ടാലുമിങ്ങു കൃപയാ. 5 


തണ്ടാരില്‍മാനിനിയിലുണ്ടയ മാരനുമു- 

രുണ്ടായിരം ചുവടിനു - 

ള്ളുണ്ടാതിരിപ്പതിനു കണ്ടാലെവന്നു മന- 

മുണ്ടാകയില്ല തവ മെയ്‌ 

തെണ്ടാതിരിപ്പവനിലുണ്ടാകയില്ല ശിതി- 
കണ്ഠാദിദേവകൃപയും 

വിണ്ടാവിനിന്നടിയനുണ്ടാകുമാറു കൃപ- 

യുണ്ടാകണം മുരുകനേ. 6 


മഞ്ഞാവിതന്‍കമനികുഞ്ഞായനിന്‍ചരണ- 

കഞ്ജായ വീണുപണിയു- 

ന്നിഞ്ഞാനുമങ്ങുമൊരു കുഞ്ഞാണിതെന്നറിവു 

കിം ഞായമീശതനയ, 

കിഞ്ജാതകം ബത! തിരിഞ്ഞാകിലൊന്നിഹ ക- 
നിഞ്ഞാലുമൊന്നടിയിനില്‍ 

പിഞ്ഞാനുമങ്ങുമൊരു കുഞ്ഞാണിതെന്ന പദ- 

വുഞ്ജായതേ സഫലമായ്‌. 7 


ജ്ഞപ്തിക്കുവന്നടിയനപ്തിങ്കള്‍ ചൂഡനൊടു 
സപ്തിക്കണഞ്ഞു മുറിയില്‍ 
ശബ്ദിച്ചിടാതഖിലദിക്തിങ്ങിനിന്നുവരു- 
മബ്ധിക്കടുത്തകൃപയാ 
യുക്തിക്കടുക്കുമൊരു ശുക്തിട്ടുമട്ടുകളെ- 


166 


ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്പുര്‍ണവ്യാഖ്യാനം - ഭാഗം I 





യുക്തിപ്പറുത്തു പലരും 
ധിക്തിഗ്മദീധിതി സുദ്യക്തിക്കുമീവ്യസന- 
മുക്തിക്കു പാലയ വിഭോ ! 8 


രീണം മനം വിഷയബാണം വലിച്ചുഴറി 

നാണംകളഞ്ഞുതകി ന- 

ല്ലോണം ഭവത്പദമൊരീണം വരാനരുള്‍ക 

വേണം ഷഡാനന, വരം 

ഏണംപിടിച്ചവനൊടോണം കളിപ്പതിനു 

പോണം ഭവാനൊടുമഹം 

കാണംബരത്തു പരിമാണം പിടിപ്പതിനു 

നീ നമ്മളോടുമൊരുനാള്‍. 9 


വ്യാഖ്യാനം 


ശ്രീനാരായണഗുരുദേവന്‍ രചിച്ച ഒന്‍പതു ഭാഷാപദ്യങ്ങളുള്‍പ്പെട്ട ഒരു 


സുബ്രഹ്മണ്യസ്തുതിയാണ്‌ “നവമഞ്ജതി”. “നാരായണകൃതമഞ്ജരി” എന്ന 
സമസ്തപദത്തിലെ ഓരോ അക്ഷരവും ക്രമമായി ആദ്യക്ഷരങ്ങളായി 
ഒന്‍പതു ശ്ലോകങ്ങളിലും അംഗീകരിച്ചിരിക്കുന്നു. സുര്രഹ്മണ്യഭക്തന്‍മാര്‍ക്ക്‌ 
ഇഷ്ടദേവനെ ഉപാസിച്ചു ലോകവിരക്തി നേടാന്‍ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണീ 
കൃതി. 


1 


നാടീടുമീവിഷയമോടീദൃശം നടന- 

മാടീടുവാനരുതിനി- 

ക്കാടീവയോവിതരതീടീയിടയ്ക്കിവനു 

കൂടിയമായതിയലും 

കാടീയുമീകരണമൂടീയെരിപ്പതിനൊ- 

രേടീകരിഞ്ഞ നിടില- 

ച്ചൂടീദമീയമയിലോടീടുവാനരുള്‍ക 

മോടീയുതം മുരുകനേ ! 

നാടീടും-നാടുനീളെ കാണപ്പെടുന്ന; ഈ വിഷയമോട്‌-ശബ്ദസ്പര്‍ശാദി 

ജഡവിഷയങ്ങളോട്‌; ഈദൃശം-മോഹബദ്ധനായി ഇങ്ങനെ; നടനമാടീടു 
വാന്‍-സംസാരത്തില്‍ ഭ്രമിച്ചുനടക്കാന്‍; അരുതിനി-ഇനിമേല്‍ കഴിയുകയില്ല; 
കൂടിയമായത്‌ - ചതികൊണ്ടുനിറഞ്ഞ കാര്യം; ഇയലും-ഉള്‍ക്കൊള്ളുന്ന; വയോ 
വിതരത്-ആയുര്‍ന്നാശകരമായ; ഈ കാട്‌-ഈ സംസാരകാനനം; ഇവന്‌- 
ഈ ഭക്തന്‍; ഇടയ്ക്ക്‌ ഈടീ-ഇടക്കാലത്തു വര്‍ദ്ധിക്കുകയുണ്ടായി; കാട്‌ ഈ 
യും-അജ്ഞതകൊണ്ടു നിറഞ്ഞ; ഈ കരണമൂടി-ദേഹമാകുന്ന ഈ മറ; 
എരിപ്പതിന്‌-എരിച്ചു ചാമ്പലാക്കുന്നതിന്‌; ഒരു ഏടീ-പ്രസിദ്ധിപെററ പൂവമ്പ 
നായ കാമന്‍; കരിഞ്ഞ നിടിലച്ചൂട്‌-ദഹിച്ച നെററിക്കണ്ണിലെ തീപ്പൊരി; ഈ 
ഇദമീയമയില്‍-എന്‍െറ ഈ പ്രപഞ്ചഭാവനയില്‍; മുരുകനേ-അല്ലയോ 


നവമഞ്ജരി 167 


സുബ്രഹ്മണ്യഭഗവന്‍; മോടീയുതം-ശക്തിയായി; ഓടീടുനവാനരുള്‍ക-പററിപ്പി 
ടിക്കാന്‍ അനുഗ്രഹിക്കുക. 
നാടുനീളെ കാണപ്പെടുന്ന ശബ്ദസ്പര്‍ശാദി ജഡവിഷയങ്ങളോടു മോ 

ഹബദ്ധനായി ഇങ്ങനെ സംസാരത്തില്‍ ശ്രമിച്ചു നടക്കാന്‍ ഇനിമേല്‍ കഴിയു 
കയില്ല. ചതികൊണ്ടു നിറഞ്ഞ കാര്യമുള്‍ക്കൊള്ളുന്ന ആയുര്‍ന്നാശകരമായ 
ഈ സംസാരകാനനം ഈ ഭക്തന്‍ ഇടക്കാലത്തു വര്‍ദ്ധിക്കുകയുണ്ടായി. അ 
ജ്ഞതകൊണ്ടു നിറഞ്ഞ ദേഹമാകുന്ന ഈ മറ എരിച്ചു ചാമ്പലാക്കുന്നതിന്‌ 
പ്രസിദ്ധിപെററ പൂവമ്പനായ കാമന്‍ ദഹിച്ച നെററിക്കണ്ണിലെ തീപ്പൊരി എ 
ന്‍െറ ഈ പ്രപഞ്ചഭാവനയില്‍ അല്ലയോ സുബ്രഹ്മണ്യഭഗവന്‍, ശക്തിയായി 
പററിപ്പിടിക്കുവാന്‍ അനുഗ്രഹിക്കുക. 


2 രാപായില്‍ വീണുഴറുമാപാപമീയരുതി- 
രാപായിപോലെ മനമേ 
നീ പാര്‍വ്വതീതനയമാപാദചൂഡമണി- 
മാപാദനായ നിയതം 
പാപാടവിചുടുമിടാപായമീമരുദി- 
നോപാസനേന ചുഴിയില്‍ 
തീപായുമാറുമധുനാ പായമുണ്മതിനു 
നീ പാഹി മാമറുമുഖ ! 
രാപായില്‍-അജ്ഞാനമറയില്‍; വീണുഴറും - വീണു പരിഭ്രമിച്ച്‌; മനമേ- 
അല്ലയോ മനസ്സേ; ഇരാപായിപോലെ - ഒരു മദ്യപാനിയെപ്പോലെ; ആ പാപം 
ഈയരുത്‌-പാപം വരുത്തിവയ്ക്കരുത്‌; നീ-അതുകൊണ്ട്‌ മനസ്സേ; അണി 
മാപാദനായ-വിഷയമോഹം ചുരുങ്ങി ചെറുതായി സത്യത്തിലെത്താന്‍വേണ്ടി; 
പാര്‍വ്വതീതനയം-പാര്‍വ്വതീപുശ്രനായ സുബ്രഹ്മണ്യനെ; ആപാദചൂഡം- 
പാദാദി കേശം; നിയതം-ഏകാഗ്രതയോടെ ഉള്ളിലുറപ്പിക്കുക; ഇടാപായം- 
ഇടവിടാതെ; ഈ മരുദിനോപാസനേന-ഈ ദേവദേവഭജനംകൊണ്ട്‌; പാപാട 
വീചുടും-പാപക്കാട്‌ എരിഞ്ഞുപോകുമാറും; ചുഴിയില്‍-സംസാര്രഭമത്തില്‍; 
തീ പായുമാറും-തീ പററിപ്പിടിക്കത്തക്കവിധവും; അധുനാ-ഉടനേതന്നെ; 
പായമുണ്മതിനു-ആത്മാനന്ദാമൃതം പാനം ചെയ്യുന്നതിന്‌; അറുമുഖ-അല്ലയോ 
സുബ്രഹ്മണ്യഭഗവന്‍, നീമാം-അങ്ങ്‌ എന്നെ പാഹി-രക്ഷിച്ചനുഗ്രഹിക്കുക. 
അജ്ഞാനമറയില്‍ വീണു പരിഭ്രമിച്ച്‌ അല്ലയോ മനസ്സേ, ഒരു മദ്യപാനി 
യെപ്പോലെ പാപം വരുത്തിവയ്ക്കരുത്‌. അതുകൊണ്ടു മനസ്സേ, വിഷയമോഹം 
ചുരുങ്ങി ചെറുതായി സത്ൃത്തിലെത്താന്‍വേണ്ടി പാര്‍വ്വതീപുഗ്രനായ 
സുസ്രഹ്മണ്യനെ പാദാദികേശം ഏകാഗ്രതയോടെ ഉള്ളിലുറപ്പിക്കുക. 
ഇടവിടാതെ ഈ ദേവദേവഭജനം കൊണ്ട്‌ പാപക്കാട്‌ ഏരിഞ്ഞുപോകുമാറും 
സംസാര്രഭമത്തില്‍ തീ പററിപ്പിടിക്കത്തക്കവിധവും ഉടനേതന്നെ ആത്മാ 
നന്ദാമൃതം പാനം ചെയ്യുന്നതിനു അല്ലയോ സുസ്രഹ്മണ്യഭഗവാന്‍, അങ്ങ്‌ 
എന്നെ രക്ഷിച്ചനുഗ്രഹിക്കുക. 


3 യന്നായിവന്നരികില്‍ നിന്നായിരം കതിര്‍പ- 
രന്നാഭയുള്ള വടിവേല്‍ - 


168 


ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം / 


തന്നാലിവന്നരുള്‍ തരുന്നാകിലൊന്നുകുറ- 
യുന്നാമമൊന്നരുളു നീ 
പുന്നാമതോയതിനിവന്നാകിലും മുരുക, 
നിന്നാമമൊന്നു പിടിവി- 

ട്ടെന്നാകിലില്ല ഗതിയെന്നാലുമെന്നുരുകി 
നിന്നാലവന്നതു മതി. 


യന്നായിവന്നരികില്‍-നന്നായി എന്‍െറ സമീപമെത്തി. നിന്നായിരം കതിര്‍ 
പരന്ന്‌-നിന്നു ചുററും ആയിരമായിരം കിരണങ്ങള്‍ വ്യാപിച്ചു; ആഭയുള്ള 
വടിവേല്‍--ശോഭിക്കുന്ന ആയുധമായ വേല്‍; തന്നാലിവന്നരുള്‍ തരുന്നാകില്‍- 
ഉയര്‍ത്തിപ്പിടിച്ച കൈകൊണ്ടിവനെ അനുഗ്രഹിക്കുമെങ്കില്‍; ഒന്നുകുറയും- 
അഹങ്കാരം ഒഴിഞ്ഞുപോകുന്ന; നാമമൊന്നരുളു നീ-അങ്ങയുടെ ഒരു നാമ 
മന്ത്രം എനിക്കുപദേശിച്ചുതരിക; പുന്നാമതഃ-പുരുഷത്ത്വത്തിന്‍െറ പേരില്‍; 
അതിനി വന്നാകിലും - ആ അഹങ്കാരം വീണ്ടും പ്രത്യക്ഷപ്പെട്ടാലും; മുരുക- 
അല്ലയോ വേലായുധ; നിന്‍ നാമമൊന്നു പിടിവിട്ടെന്നാകില്‍ - അങ്ങയുടെ 
നാമമന്ത്രം വിട്ടുപോയാല്‍; ഇല്ല ഗതി- പിന്നെ രക്ഷയില്ല; എന്നാലുമെന്നുരുകി- 
എന്നു ചിന്തിച്ചു മനസ്സലിഞ്ഞു; നിന്നാല്‍ -നില്‍ക്കുമെങ്കില്‍; അവനതു മതി- 
ആ അഹങ്കാരത്തിനു സമാധാനപ്പെടാന്‍ വഴികിട്ടുന്നതാണ്‌. 


നന്നായി എന്‍െറ സമീപത്തെത്തിനിന്ന്‌ ചുററും ആയിരമായിരം കിര 


ണങ്ങള്‍ വ്യാപിച്ച്‌ ശോഭിക്കുന്ന ആയുധമായ വേല്‍ ഉയര്‍ത്തിപ്പിടിച്ച കൈ 
കൊണ്ടിവനെ അനുഗ്രഹിക്കുമെങ്കില്‍ അഹങ്കാരം ഒഴിഞ്ഞുപോകുന്ന അങ്ങയു 
ടെ ഒരു നാമമന്ത്രം ഇവനുപദേശിച്ചുതരിക. പുരുഷത്വത്തിന്‍െറ പേരില്‍ ആ 
അഹങ്കാരം വീണ്ടും പ്രത്യക്ഷപ്പെട്ടാലും അല്ലയോ വേലായുധ, അങ്ങയുടെ 
നാമമന്ത്രം വിട്ടുപോയാല്‍ പിന്നെ രക്ഷയില്ല എന്നു ചിന്തിച്ചു മനസ്സലിഞ്ഞു 
നില്‍ക്കുമെങ്കില്‍ ആ അഹങ്കാരത്തിനു സമാധാനപ്പെടാന്‍ വഴികിട്ടുന്നതാണ്‌. 


4 


ണത്താരില്‍മാതണിയുമത്താമരക്കുസുമ- 
മൊത്താഭയുള്ളടികളെ- 
ന്നുള്‍ത്താരിനുള്ളിലരികത്തായിവന്നമര- 
വിത്തായമൂലമുരുകാ, 
മത്താപമൊക്കയുമറുത്താശു മാമയിലി- 
ലൊത്താടിവല്ലിയൊടുമി- 
മ്മത്താളടിച്ചു നിലയെത്താതെ നീന്തുമിവ- 
നെ സ്ഥായിയോടുമവ നീ. 

ണത്താരില്‍മാതണിയും-ലക്ഷ്മീദേവി കയ്യില്‍ വച്ചിരിക്കുന്ന; അത്താ 


മരക്കുസുമമൊത്ത്‌-ആ താമരപ്പുവിനു തുല്യം; ആഭയുള്ളടികള്‍-ശോഭയുള്ള 
കാലടികള്‍; ഉള്‍ത്താരിനുള്ളില്‍-എന്‍െറ ചിത്തത്തില്‍; അരികത്തായി 
വന്ന്‌ -വിട്ടുപോകാതെ കുടികൊണ്ട്‌; അമരവിത്തായ മുലമുരുക-ദേവന്മാര്‍ക്കും 
കാരണമായ ബ്രഹ്മത്തിന്‍െറ പ്രതീകമായ അല്ലയോ വേലായുധ; മത്താപമൊ 
ക്കെയുമറുത്ത്‌-എന്‍െറ എല്ലാ ദുഃഖവുമകററി; ആശു-വേഗം; വല്ലിയൊടും- 
പ്രിയതമയായ വല്ലിയൊടും; മാമയിലില്‍-മയില്‍വാഹനത്തില്‍; ഒത്താടി-ഒരു 


നവമഞ്്ജര? 169 


മിച്ചു ചാഞ്ചാടി; ഇമ്മത്താളടിച്ച്‌-ഇവിടെ കയ്യും കാലുമിട്ടടിച്ച്‌; കരയെത്താതെ 
നീന്തുമിവനെ-സംസാരസമുദ്രത്തില്‍ കരകാണാനില്ലാതെ ഉഴലുന്ന ഈ 
ഭക്തനെ; നീ സ്ഥായിയോടും-നീ വാത്സല്യത്തോടു കൂടി; അവ-രക്ഷിക്കുക 
ലക്ഷ്മീദേവി കയ്യില്‍ വച്ചിരിക്കുന്ന ആ താമരപ്പുവിനുതുല്യം ശോഭ 
യുള്ള കാലടികള്‍ എന്‍െറ ചിത്തത്തില്‍ വിട്ടുപോകാതെ കുടികൊണ്ട്‌, ദേ 
വന്മാര്‍ക്കും കാരണമായ ബ്രഹ്മത്തിന്‍െറ പ്രതീകമായ അല്ലയോ വേലായുധ, 
എന്‍െറ എല്ലാ ദുഃഖവുമകററി വേഗം പ്രിയതമയായ വല്ലിയോടും മയില്‍വാ 
ഹനത്തില്‍ ഒരുമിച്ചു ചാഞ്ചാടിവന്ന്‌ ഇവിടെ കയ്യുംകാലുമിട്ടടിച്ചു സംസാര 
സമുദ്രത്തില്‍ കരകാണാനില്ലാതെ ഉഴലുന്ന ഈ ഭക്തനെ നീ വാല്‍സല്യ 
ത്തോടുകൂടി രക്ഷിക്കുക. 


5 കൃട്ടായിവന്ന നിലവിട്ടോടിവന്നൊരു കു- 
രുട്ടാവിയിങ്കലൊരു ക- 
ണ്ണിട്ടാലുമപ്പൊഴുതിരുട്ടാറുമെന്തൊരുമി- 
രട്ടാണിതൊക്കെ മുരുകാ, 
വിട്ടാലിവന്നൊരു വരട്ടാശു നീയതിനി- 
രുട്ടാവിവന്നു മുടിവില്‍ 
പൊട്ടായി നിന്ന മലമുട്ടായ നീയവന- 
മിട്ടാലുമിങ്ങു കൃപയാ. 
കൃട്ടായിവന്ന നിലവിട്ട്‌ -പരീക്ഷിക്കാനെത്തിയ നിലമാററി; ഓടി 
വന്ന്‌ -വാത്സല്യപൂര്‍വ്വം ഓടിയത്തി; ഒരു കുരുട്ടാവിയിങ്കല്‍-ഈ അല്‍പ്പനായ 
ജീവനില്‍; ഒരു കണ്ണിട്ടാലും-ഒന്നു കടാക്ഷിച്ചാലും; അപ്പൊഴുതിരുട്ടാറും 
എന്നാല്‍ ഉടനേ അജ്ഞാനദുഃഖമൊക്കെ നീങ്ങും; മുരുകാ-അല്ലയോ വേലാ 
യുധ, ഇതൊക്കെ-ഈ കളിയൊക്കെ;എന്തൊരു മിരട്ടാണ്‌ -എന്തൊരു കപട 
നാട്യമാണ്‌: നീ വിട്ടാല്‍-അങ്ങുപേക്ഷിച്ചാല്‍; ആശു-ഉടന്‍; ഇവന്നൊരു വരട്ട്‌- 
ഇവനു പിന്നെ വേദനയാണ്‌. അതിന്‌-അതുകൊണ്ട്‌; ഇരുട്ടാവിവന്ന്‌-അജ്ഞാ 
നത്തിന്‍െറ സന്താനമായ ജീവന്‍ പൊന്തിവന്ന്‌; മുടിവില്‍ പൊട്ടായി 
നിന്ന-ഉപരിതലത്തില്‍ ഒരു പൊട്ടുപോലെ കാണപ്പെടുന്ന; മലമുട്ടായ-ഈ 
സംസാരക്കാടിനു മുഴുവന്‍ താങ്ങായ; നീ-അങ്ങ്‌; ഇങ്ങ്‌-ഇവനില്‍; കൃപയാ 
-കാരുണ്യപൂര്‍വ്വം; അവനമിട്ടാലും-രക്ഷചെയ്തരുളിയാലും. 
പരീക്ഷിക്കാനെത്തിയ നിലമാററി വാത്സല്യപൂര്‍വ്വം ഓടിയത്തി ഈ 
അല്‍പ്പനായ ജീവനില്‍ ഒന്നു കടാക്ഷിച്ചാലും. എന്നാല്‍ ഉടനേ അജ്ഞാന 
ദുഃഖമൊക്കെ നീങ്ങും. അല്ലയോ വേലായുധ, ഈ കളിയൊക്കെ എന്തൊരു 
കപടനാട്യമാണ്‌? അങ്ങുപേക്ഷിച്ചാല്‍ ഉടന്‍ ഇവനു പിന്നെ വേദനയാണ്‌. 
അജ്ഞാനത്തിന്‍െറ സന്താനമായ ജീവന്‍ പൊന്തിവന്ന്‌ ഉപരിതലത്തില്‍ ഒരു 
പൊട്ടുപോലെ കാണപ്പെടുന്ന ഈ സംസാരത്തിന്‌ മുഴുവന്‍ താങ്ങായ അങ്ങ്‌ 
ഇവനില്‍ കാരുണ്യപൂർവ്വം രക്ഷചെയ്തരുളിയാലും. 


6 തണ്ടാരില്‍മാനിനിയിലുണ്ടയ മാരനുമു- 
രുണ്ടായിരം ചുവടിനു - 


170 ഗശ്തീനാരായണ ഗുരുദേവക്യതികശി സന്ധുര്‍ണവ്യാഖ്്യാനം - ഭാഗം I 





ള്ളുണ്ടാതിരിപ്പതിനു കണ്ടാനെവനു മന- 
മുണ്ടാകയില്ല തവ മെയ്‌ 
തെണ്ടാതിരിപ്പവനിലുണ്ടാകയില്ല ശിതി- 
കണ്ഠാദിദേവകൃപയും 
വിണ്ടാവിനിന്നടിയനുണ്ടാകുമാറു കൃപ- 
യുണ്ടാകണം മുരുകനേ. 
തണ്ടാരില്‍ മാനിനിയില്‍- ലക്ഷ്മീദേവിയില്‍; ഉണ്ടായ മാരനും-പിറന്ന 
കാമദേവനും; ഉരുണ്ടായിരം ചുവടിനുള്ള്‌- പേടിച്ചോടി ആയിരമടിക്കുള്ളി 
ലെങ്ങും; ഉണ്ടാതിരിപ്പതിന്‌-ഉണ്ടാകാതെ നോക്കുമെന്ന്‌; തവ മെയ്‌ കണ്ടാല്‍- 
അങ്ങയുടെ സുന്ദരശരീരം കണ്ടാല്‍; എവനു മനമുണ്ടാകയില്ല- ആര്‍ക്കു 
തോന്നുകില്ല; തെണ്ടാതിരിപ്പവനില്‍-മനസ്സലിഞ്ഞു പ്രാര്‍ത്ഥിക്കാത്തവരില്‍; ശി 
തികണ്ഠാദിദേവകൃപയും-പരമശിവന്‍ തുടങ്ങിയ ദേവന്മാരുടെ കാരുണ്യം; 
ഉണ്ടാകയില്ല-വന്നുഭവിക്കയില്ല; വിണ്ട്‌ ആവി-ജീവനെ രക്ഷിച്ച്‌; നിന്നടിയനു 
കൃപ ഉണ്ടാകുമാറ്‌-ഈ ഭക്തനു കാരുണ്യം അനുഭവപ്പെടത്തക്കവിധം; മുരു 
കനേ-അല്ലയോ സുബ്രഹ്മണ്യഭഗവന്‍; ഉണ്ടാകണം-അനുഗ്രഹിക്കണം. 
ലക്ഷ്മീദേവിയില്‍ പിറന്ന കാമദേവനും പേടിച്ചോടി ആയിരമടിക്കുള്ളി 
ലെങ്ങും ഉണ്ടാകാതെ നോക്കുമെന്ന്‌ അങ്ങയുടെ സുന്ദരശരീരം കണ്ടാല്‍ 
ആര്‍ക്കു തോന്നുകയില്ല. മനസ്സലിഞ്ഞു പ്രാര്‍ത്ഥിക്കാത്തവരില്‍ പരമശിവന്‍ 
തുടങ്ങിയ ദേവന്മാരുടെ കാരുണ്യം വന്നുഭവിക്കയില്ല. ജീവനെ രക്ഷിച്ച്‌ ഈ 
ഭക്തനു കാരുണ്യം അനുഭവപ്പെടത്തക്കവിധം അല്ലയോ സു്ബഹ്മണ്യഭഗവന്‍ 
അനുഗ്രഹിക്കണം. 


7 മഞ്ഞാവിതന്‍കമനികുഞ്ഞായനിന്‍ചരണ- 
കഞ്ജായ വീണുപണിയു- 
ന്നിഞ്ഞാനുമങ്ങുമൊരു കുഞ്ഞാണിതെന്നറിവു 
കിം ഞായമീശതനയ, 
കിഞ്ജാതകം ബത! തിരിഞ്ഞാകിലൊന്നിഹ ക- 
നിഞ്ഞാലുമൊന്നടിയിനില്‍” 
പിഞ്ഞാനുമങ്ങുമൊരു കുഞ്ഞാണിതെന്ന പദ- 
വുഞ്ജായതേ സഫലമായ്‌. 


മഞ്ഞാവിതന്‍-ഹിമവാന്‍െറ; കമനികുഞ്ഞായ-മകളുടെമകനായ; നിന്‍ച 
രണകഞ്ജായ-നിന്‍െറ പദകമലങ്ങളില്‍; വീണുപണിയുന്നിഞ്ഞാനും-താണു 
വണങ്ങുന്ന ഈ ഞാനും; അങ്ങും-അവിടന്നും; ഒരു കുഞ്ഞാണിതെന്നറിവ്‌- 
ഒരുപോലെ കുഞ്ഞുങ്ങളാണെന്ന ബോധം; ഈശതനയ-ശിവപുത്രനായ 
അല്ലയോ ഭഗവന്‍; കിം ഞായം-ന്യായമാണോ ? (ഈ ഭക്തനെ ഒരു കുഞ്ഞി 
നെപ്പോലെ ഇട്ടു കളിപ്പിക്കുന്നതുചിതമല്ലെന്നു ഭാവം) ബത-കഷ്ടം; ജാതകം 
തിരിഞ്ഞാകില്‍-എന്‍െറ തലയിലെഴുത്തൊന്നു മാറിയെങ്കില്‍; അടിയനില്‍-ഈ 
ഭക്തനില്‍; ഒന്ന്‌ -ഒരിക്കല്‍; ഒന്നിഹ കനിഞ്ഞാലും-അല്‍പമൊരു കാരുണ്യം 
കാണിച്ചാലും; പിന്‍-എന്നാല്‍ പിന്നെ; ഞാനുമങ്ങുമൊരു-ഞാനും ഭഗവാനും; 
ഒരു കുഞ്ഞാണിതെന്ന പദവും-ഒരുപോലെ കുഞ്ഞുങ്ങളാണെന്ന സ്ഥിതിയും; 


നവമഞ്്ജര? 171 


സഫലമായ്‌ ജായതേ-ഫലവത്തായിത്തീരും. (ജ്ഞാനികള്‍ കുട്ടികളെപ്പോലെ 
നിഷ്കളങ്കരായി സുഖിക്കുന്നു എന്നു പ്രസിദ്ധി) 
ഹിമവാന്‍െറ മകളുടെ മകനായ നിന്‍െറ പദകമലങ്ങളില്‍ താണുവ 
ണങ്ങുന്ന ഈ ഞാനും അവിടുന്നും ഒരുപോലെ കുഞ്ഞുങ്ങളാണെന്ന ബോധം 
ശിവപുത്രനായ അല്ലയോ ഭഗവന്‍, ന്യായമാണോ ? ഈ ഭക്തനെ ഒരു കുഞ്ഞി 
നെപ്പോലെയിട്ടു കളിപ്പിക്കരുത്‌. കഷ്ടം, എന്‍െറ തലയിലെഴുത്തൊന്നു മാറി 
യെങ്കില്‍ ! ഈ ഭക്തനില്‍ ഒരിക്കല്‍ അല്‍പമൊരു കാരുണ്യം കാണിച്ചാലും 
എന്നാല്‍ പിന്നെ ഞാനും ഭഗവാനും ഒരുപോലെ കുഞ്ഞുങ്ങളാണെന്ന സ്ഥി 
തിയും ഫലവത്തായിത്തീരും. ജ്ഞാനിയായ ഞാന്‍ ഒരു കുഞ്ഞിനെപ്പോലെ 
നിഷ്കളങ്കനായി ബ്രഹ്മാനന്ദത്തില്‍ മുഴുകും. 


8 ജ്ഞപ്തിക്കുവന്നടിയനപ്തിങ്കള്‍ചൂഡനൊടു 
സപ്തിക്കണഞ്ഞു മുറിയില്‍ 
ശബ്ദിച്ചിടാതഖിലദിക്തിങ്ങിനിന്നുവരു- 
മബ്ധിക്കടുത്തകൃപയാ 
യുക്തിക്കടുക്കുമൊരു ശുക്തിട്ടുമട്ടുകളെ- 
യുക്തിപ്പറുത്തു പലരും 
ധിക്തിഗ്മദീധിതി സുദൃക്തിക്കുമീവ്യസന- 
മുക്തിക്കു പാലയ വിഭോ ! 


ശബ്ദിച്ചിടാതെ-ശബ്ദവീചിപോലുമടങ്ങി; അഖിലദിക്തിങ്ങിവരും- 
സര്‍വ്വത്ര ഇടതിങ്ങി അനുഭവപ്പെടുന്ന; അബ്ധിക്കടുത്തകൃപയാ-സമുദ്രംപോ 
ലെയുള്ള ഭഗവത്കാരുണ്യം അനുഭവിച്ചുകൊണ്ട്‌; അടിയന്‍ -ഈ ഭക്തന്‍; 
ജ്ഞപ്തിക്ക്‌-ജ്ഞാനലാഭത്തിനായി; മുറിയില്‍-ഹൃദയത്തില്‍; അപ്തിങ്കള്‍ 
ചൂഡനൊട്‌-ഗംഗയും ചന്ദ്രക്കലയുമണിഞ്ഞ ഭഗവാനോട്‌; സപ്തിക്കണഞ്ഞു 
-കുതിരപ്പുറത്തെന്നപോലെ പ്രാണനിലൂടെ എത്തിച്ചേര്‍ന്നു; യുക്തിക്കടുക്കു 
മൊരു-ലോകാനുഭവത്തില്‍ വന്നു ചേരുന്ന; ശുക്തിട്ടുമട്ടുകളെ-ദുഃഖസുഖ്രഭര 
മങ്ങളെ; പലരും-പല ചിന്തകന്മാരും; യുക്തപ്പറുത്തു-യുക്തിവിചാരം കൊണ്ടു 
നീക്കാന്‍ നോക്കി; ധിക്‌-പരിഹാസ്യംതന്നെ; തിഗ്മദീധിതി-സൂര്യതുല്യം സ്വയം 
പ്രകാശിക്കുന്ന; സുദൃക്‌-അനുഭവസ്വരുപമായ ആനന്ദസത്യം; തിക്കും-എങ്ങും 
നിറഞ്ഞുവിളങ്ങുന്നു; (ആ സത്യത്തെ അനുഭവിക്കാന്‍ നോക്കാതെ യുക്തി 
വിചാരം ചെയ്യുന്നവര്‍ മന്ദഭാഗ്യന്മാര്‍തന്നെ) ഈ വ്യസനമുക്തിക്ക്‌-ഈ സം 
സാര ദുഃഖത്തില്‍നിന്നുള്ള മോചനത്തിന്‌; വിഭോ-സര്‍വ്വവ്യാപിയായ ഭഗവന്‍; 
പാലയ-രക്ഷിച്ചാലും. 
സര്‍വ്വത്ര ഇടതിങ്ങി അനുഭവപ്പെടുന്ന സമുദ്രംപോലെയുള്ള ഭഗവത്കാ 
രുണ്യം അനുഭവിച്ചുകൊണ്ട്‌ ഈ ഭക്തന്‍ ജ്ഞാനലാഭത്തിനായി ഹൃദയത്തില്‍ 
ഗംഗയും ചന്ദ്രക്കലയുമണിഞ്ഞ ഭഗവാനോട്‌ കുതിരപ്പുറത്തെന്നപോലെ പ്രാ 
ണനിലൂടെ എത്തിച്ചേര്‍ന്നു. ലോകാനുഭവത്തില്‍ വന്നു ചേരുന്ന ദുഃഖസുഖ 
ശ്രമങ്ങളെ പല ചിന്തകന്മാരും യുക്തിവിചാരംകൊണ്ടു നീക്കാന്‍ നോക്കി. 
പരിഹാസ്യം തന്നെ. സുര്യതുല്യം സ്വയം പ്രകാശിക്കുന്ന ആനന്ദസത്യം 
എങ്ങും നിറഞ്ഞുവിളങ്ങുന്നു. ഈ സംസാരദുഃഖത്തില്‍നിന്നുള്ള മോച 


172 ശ്രീനാരായണ ഗുരുദേവക്യതികശി സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


നത്തിന്‌ ആ സത്യത്തെ അനുഭവിക്കാന്‍ നോക്കാതെ യുക്തിവിചാരം 
ചെയ്യുന്നവര്‍ പരിഹാസ്യരാണ്‌. സര്‍വ്വവ്യാപിയായ ഭഗവന്‍, രക്ഷിച്ചാലും. 


9 രീണം മനം വിഷയബാണം വലിച്ചുഴറി 
നാണംകളഞ്ഞുതകി ന - 
ല്ലോണം ഭവത്പദമൊരീണം വരാനരുള്‍ക 
വേണം ഷഡാനന, വരം 
ഏണംപിടിച്ചവനൊടോണം കളിപ്പതിനു 
പോണം ഭവാനൊടുമഹം 
കാണംബരത്തു പരിമാണം പിടിപ്പതിനു 
നീ നമ്മളോടുമൊരുനാള്‍. 
നാണം കളഞ്ഞ്‌-ലജ്ജയില്ലാതെ; വിഷയബാണം വലിച്ച്‌-സ്വയം വിഷ 
യങ്ങളാകുന്ന അമ്പുകള്‍ തറപ്പിച്ച്‌; രീണം മനം-മുറവിളി കൂട്ടുന്ന മനസ്സ്‌; ഉഴറി 
-പരിഭ്രാന്തമായി; ഷഡാനന-അല്ലയോ അറുമുഖ; നല്ലോണം ഉതകി- 
നല്ലപോലെ കരുണ കാണിച്ച്‌; ഭവത്പദമൊരീണം വരാന്‍-അങ്ങയുടെ കാല 
ടികളില്‍ ഭക്തിയോടെ അലിഞ്ഞുചേരാന്‍; വരം അരുള്‍കവേണം-വരം തര 
ണം; അഹം-ഈ ഭക്തന്‍; ഏണം പിടിച്ചവനോട്‌-മാനിനെ കയ്യില്‍ ധരിച്ചി 
രിക്കുന്ന ശിവഭഗവാനുമായി; ഓണം കളിപ്പതിന്‌-ആനന്ദമഗ്നനായി കഴിയാന്‍; 
ഭവാനൊടു പോണം-അങ്ങയുമൊരുമിച്ചെത്തിച്ചേരണം; നീ-അവിടുന്ന്‌; 
നമ്മളോടുമൊരുനാള്‍-ഒരു ദിവസം ഈ ഭക്തനുമൊരുമിച്ചു; അംബരത്തു പരി 
മാണം പിടിപ്പതിന്‌-ചിദാകാശത്ത്‌ സത്യത്തിന്‍െറ വലിപ്പം അറിഞ്ഞനുഭ 
വിക്കുന്നതിന്‌; കാണ്‌-സഹായകമായി നില്‍ക്കണം. 
ലജ്ജയില്ലാതെ സ്വയം വിഷയങ്ങളാകുന്ന അമ്പുകള്‍ തറപ്പിച്ച്‌ മുറവിളി 
കൂട്ടുന്ന മനസ്സ്‌ പരിഴ്രാന്തമായി. അല്ലയോ അറുമുഖ, നല്ലപോലെ കരുണ 
കാണിച്ച്‌ അങ്ങയുടെ കാലടികളില്‍ ഭക്തിയോടെ അലിഞ്ഞുചേരാന്‍ വരം 
തരണം. ഈ ഭക്തന്‍ മാനിനെ കയ്യില്‍ ധരിച്ചിരിക്കുന്ന ശിവഭഗവാനുമായി 
ആനന്ദമഗ്നനായി കഴിയാന്‍ അങ്ങയുമൊരുമിച്ചെത്തിച്ചേരണം. അവിടന്ന്‌ ഒരു 
ദിവസം ഈ ഭക്തനുമൊരുമിച്ച്‌ ചിദാകാശത്ത്‌ സതൃത്തിന്‍െറ വലിപ്പം 
അറിഞ്ഞനുഭവിക്കുന്നതിനു സഹായമായി നില്‍ക്കണം. 


സഗുണോപാസനയില്‍കുടി ബ്രഹ്മതത്വം സാക്ഷാത്കരിച്ച അവതാര 
പുരുഷനാണ്‌ ശ്രീനാരായണ ഗുരുദേവന്‍. ഏതിഷ്ടദേവതാഭജനവും ബ്രഹ്മനി 
ഷ്ഠയെന്ന പരമലക്ഷ്യം മുന്നില്‍ കണ്ടുകൊണ്ടുവേണം അനുഷ്ഠിക്കാന്‍. ഗു 
രുദേവന്‍ തന്‍െറ സ്തോത്രകൃതികളിലെല്ലാം ഇക്കാര്യം നല്ലപോലെ സ്പ 
ഷ്ടമാക്കിയിട്ടുണ്ട്‌. “നവമഞ്ജരി'യിലും ഉടനീളം അതു കാണാന്‍കഴിയും. 
ഭക്തനു വ്യക്തമായ ലക്ഷ്യബോധത്തിനുതകി ഇഷ്ടദേവനെ ഭജിക്കാനു 
ദ്ദേശിച്ചുകൊണ്ടുള്ള ഈ മനോഹരസ്തോത്രം രചിച്ചനുഗ്രഹിച്ച ഗുരുവിനെ 
ഭക്തിപൂര്‍വ്വം പ്രണമിക്കാം. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തി 


3 


ശിവസ്തോത്രങ്ങള്‍ 


ശിവ്രസാദപഞ്ചകം 


ശിവശങ്കര, ശര്‍വ, ശരണ്യ, വിഭോ, 

ഭവസങ്കടനാശന, പാഹി, ശിവ, 

കവിസന്തതിസന്തതവും തൊഴുമെന്‍- 
ഭവനാടകമാടുമരുമ്പൊരുളേ. 1 


പൊരുളെന്നുമുടമ്പൊടു മക്കളുയിര്‍- 
ത്തിരളെന്നുമിതൊക്കെയനര്‍ഥകരം 

കരളീന്നു കളഞ്ഞു കരുംകടലില്‍ 

പുരളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ, 2 


പിടിപെട്ടു പുരണ്ടുമറിഞ്ഞു പിണ- 

ക്കുടിയില്‍ക്കുടികൊണ്ടു ഗുണങ്ങളൊടും 
കുടികൊണ്ടുകുടിക്കുമരുംകുടിനീ- 

രടിതട്ടിയകത്തു നിറഞ്ഞിരി നീ. 3 


ഗളമുണ്ടു കറുത്തതു നീ ഗരളം 

കളമുണ്ടതുകൊണ്ടു കൃപാനിധിയേ, 

കളമുണ്ടൊരു കൊണ്ടലൊടൊത്ത കടല്‍- 

ക്കളവുണ്ടൊരു സീമ നിനക്കു നഹി. 4 


കനിവെന്നിലിരുത്തിയനങ്ഗരസ- 

ക്കനിതട്ടിയെറിഞ്ഞു കരം കഴുകി 

തനിമുക്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും 

കനകക്കൊടിയേ, കഴലേകുക നീ. 5 


വ്യാഖ്യാനം 


ബ്രഹ്മപ്രതീകങ്ങളായ ദേവതമാരില്‍ ശ്രീനാരായണ ഗുരുദേവന്‍ ഏറ്റവും 
ഇഷ്ടപ്പെട്ട ദേവതയാണ്‌ ശിവന്‍. ശിവന്‍െറ വിവിധ മൂര്‍ത്തികള്‍ ഗുരുദേവന്‍ 
അനേകം ക്ഷേത്രങ്ങളില്‍ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്‌. ശിവനെ ഇഷ്ടദേവതയായി 
അംഗീകരിച്ചുപാസിക്കുന്നവര്‍ക്ക്‌ സഹായകമായി വിശിഷ്ടങ്ങളായ അനേകം 


176 ശ്രീനാരായണ ഗുരുദേവക്യതികശ്‌ സത്മുര്ണവ്യാഖ്യാാനം - ഭാഗം / 


ശിവസ്തുതികളും ഗുരുദേവന്‍ രചിച്ചിട്ടുണ്ട്‌ അവയില്‍ ചെറുതെങ്കിലും 
ഭക്തിഭാവം നിറഞ്ഞുതിങ്ങുന്ന അഞ്ചു ശ്ളോകങ്ങളടങ്ങിയ ഒരുത്തമ 
ശിവസ്തുതിയാണ്‌ “ശിവപ്രസാദപഞ്ചകം' ശിവപ്രസാദത്തിനുതകുന്ന അഞ്ചു 
പദ്യങ്ങളടങ്ങുന്ന സ്തോത്രമെന്നാണ്‌ പേരിന്‍െറ താല്‍പര്യം. 


നാമാവലിക്കു പ്രാധാന്യം നല്‍കുന്നതും ശിവന്‍ സാക്ഷാത്‌ ബ്രഹ്മ 
പ്രതീകമാണെന്നു സൂചിപ്പിക്കുന്നതുമാണ്‌ ഒന്നാമത്തെ പദ്യം:- 


1 ശിവ, ശങ്കര, ശര്‍വ്വ, ശരണ്യ, വിഭോ, 
ഭവ സങ്കടനാശന, പാഹി ശിവ 
കവിസന്തതി സന്തതവും തൊഴുമെന്‍- 
ഭവനാടകമാടുമരുംപൊരുളേ! 
ശിവ - മംഗളസ്വരൂപിയായ ഭഗവന്‍; ശങ്കര - തന്‍െറ സ്വരൂപമായ മംഗളം 
മററുള്ളവര്‍ക്കും പങ്കിടുന്ന ഭഗവാന്‍; ശര്‍വ - സംഹാരമൂര്‍ത്തിയായ ഭഗവാന്‍; 
ശരണ്യ - ആര്‍ക്കും അഭയം നല്‍കുന്ന ഭഗവാന്‍; വിഭോ - നിഗ്രഹാനുഗ്രഹ 
ശക്തിയുള്ള ഭഗവാന്‍; ഭവ സങ്കടനാശന - ജനനമരണ സംസാരക്ളേശം 
മുഴുവന്‍ തീര്‍ത്തുതരാന്‍ കഴിവുള്ള ഭഗവാന്‍; കവി സന്തതി സന്തതവും 
തൊഴും-സത്യം കണ്ട ക്രാന്തദര്‍ശികള്‍ സദാ കുമ്പിടുന്ന; ഭവനാടകമാടുമരും 
പൊരുളേ - സംസാരനാടകം നടിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധബോധസ്വരൂപനായ 
ഭഗവാന്‍; എന്‍ ശിവ - എന്‍െറ ഇഷ്ടദേവതയായ ശിവഭഗവന്‍; പാഹി - 
എന്നെ രക്ഷിച്ചാലും. 
മംഗളരുപിയായ ഭഗവന്‍, തന്‍െറ സ്വരൂപമായ മംഗളം മററള്ളവര്‍ക്കും 
പങ്കിടുന്ന ഭഗവന്‍, സംഹാരമൂര്‍ത്തിയായ ഭഗവന്‍, ആര്‍ക്കും അഭയം നല്‍കുന്ന 
ഭഗവന്‍, നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ള ഭഗവന്‍, ജനനമരണ സംസാരക്ളേശം 
മുഴുവന്‍ തീര്‍ത്തുതരാന്‍ കഴിവുള്ള ഭഗവന്‍, സത്യം കണ്ട ക്രാന്തദര്‍ശികള്‍ 
സദാ കുമ്പിടുന്ന, സംസാരനാടകം നടിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധബോധ 
സ്വരുപനായ ഭഗവന്‍, എന്‍െറ ഇഷ്ടദേവതയായ ശിവഭഗവന്‍ എന്നെ 
രക്ഷിച്ചാലും. 


കവിസന്തതി സന്തതവും തൊഴും 


“ശിവ'പദത്തിനു മംഗളസ്വരൂപി എന്നാണര്‍ഥം. താന്‍ ഇഷ്ടദേവതയായി 
അംഗീകരിച്ചിരിക്കുന്ന ശിവന്‍ സാക്ഷാത്പരപ്രഹ്മവസ്തുവിന്‍െറ പ്രതീക 
മാണെന്ന കാര്യത്തില്‍ ഉപാസകനു ലേശവും സംശയമില്ല. കവികള്‍ അദ്ദേ 
ഹത്തെ നേരിട്ടു കണ്ടിട്ടുള്ളതുകൊണ്ട്‌ സദാ കുമ്പിടുന്നു. ആരാണു കവികള്‍? 
പുറമേ കാണുന്ന ജഡ രൂപങ്ങളുടെ പൊരുള്‍ അവയുടെ ഉള്ളിലേക്കു 
ചൂഴ്ന്നിറങ്ങി നേരിട്ടു കണ്ടിട്ടുള്ള ക്രാന്തദര്‍ശികളാണു കവികള്‍. അവര്‍ 
കണ്ടിട്ടുള്ള പൊരുളെന്താണ്‌? ശുദ്ധബോധ സ്വരൂപനായ പരമാത്മാണ്‌ ഈ 
സംസാരനാടകം നടിക്കുന്ന പരുഷനെന്നാണ്‌ അവര്‍ കണ്ടെത്തിയിട്ടുള്ളത്‌. 
ആ പൊരുളിന്‍െറ പ്രതീകമാണു ശിവന്‍. പരമാത്മസ്വരുപം കേവലാനന്ദ 
ബോധമാണ്‌. അതില്‍ കവിഞ്ഞ മംഗളമെന്താണ്‌? അതുകൊണ്ട്‌ ശിവന്‍ മംഗള 
സ്വരുപനാണ്‌. മനസ്സ്‌ ധ്യാനനിമഗ്നമായി ശിവസ്വരൂപത്തില്‍ ഏകാഗ്രപ്പെടുന്ന 


ശിവ്രപപസാദചഞ്ചകം 177 





വര്‍ക്ക്‌ ആ മംഗളത്തിന്‍െറ അംശം പകര്‍ന്നുകിട്ടുന്നു. ലോകത്ത്‌ ആര്‍ എവിടെ 
എങ്ങനെ ആനന്ദിച്ചാലും അതൊക്കെ അത്മാനന്ദത്തിന്‍െറ അംശമാണ്‌. 
അതുകൊണ്ട്‌ ശിവന്‍ ശങ്കരനാണ്‌. “ശം” എന്നാല്‍ മംഗളമെന്നര്‍ഥം. മംഗളത്തെ 
തരുന്നവനാണ്‌ ശങ്കരന്‍. എല്ലാം സംഹരിച്ചു പൂര്‍ണമംഗളം തെളിയിക്കുന്ന 
യാളാണ്‌ ശിവന്‍. ശര്‍വശബ്ദത്തിന്‌ സംഹാര മൂര്‍ത്തിയെന്നര്‍ഥം. ആര്‍ക്കും 
ശരണം പ്രാപിക്കാവുന്ന ദേവനാണ്‌ ആത്മാവായി എല്ലാവരുടെയും 
ഉള്ളിലിരിക്കുന്ന ശിവന്‍. നിഗ്രഹാനുഗ്രഹശക്തനായ വിഭുവുമാണദ്ദേഹം. ഈ 
പ്രപഞ്ചത്തെ മുഴുവന്‍ ഉണ്ടാക്കിയഴിക്കുന്ന സര്‍വശക്തനാണല്ലോ അദ്ദേഹം. 
ഉള്ളിലിരിക്കുന്ന ആ ദേവനെ കണ്ടെത്തുന്നതോടെ ജനനമരണരുപത്തിലുള്ള 
എല്ലാ സംസാരക്ളേശങ്ങളും ഒടുങ്ങുന്നതാണ്‌. അതുകൊണ്ടദ്ദേഹം ഭവസ 
ങ്കനാശനനാണ്‌. ആ സത്യം മൂര്‍ത്തിമത്തായി നില്‍ക്കുന്നതാണ്‌ 
ഇഷ്ടദേവനായ ശിവന്‍. ഇഷ്ടദേവതോപാസനയില്‍ നാമസ്മരണ അത്യന്തം 
പ്രധാനമാണ്‌. അതുകൊണ്ടാണ്‌ ആദ്യംതന്നെ ശിവനാമങ്ങള്‍ ആവര്‍ത്തി 
ച്ചിരിക്കുന്നത്‌. 

ജഡബന്ധങ്ങളില്‍ വിരക്തിവന്നു സര്‍വവ്യാപിയായ ചേതനസത്യത്തെ 
കണ്ടെത്താന്‍ ഇഷ്ടദേവനായ ശിവന്‍ കനിഞ്ഞരുളണമെന്നാണിനി 
പ്രാര്‍ഥിക്കുന്നത്‌:- 


2 പൊരുളെന്നുമുടമ്പൊടു മക്കളുയിര്‍- 
ത്തിരളെന്നുമിതൊക്കെയനര്‍ഥകരം 
കരളീന്നുകളഞ്ഞു കരുംകടലില്‍ 
പുരളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ. 


പൊരുളെന്നും-ധനസമ്പത്തെന്നും; ഉടമ്പൊടുമക്കള്‍-ഈ ദേഹം, 
സന്തതി പരമ്പര; ഉയിര്‍ത്തിരള്‍ എന്നും - ആയുസ്സിന്‍െറ ദൈര്‍ഘ്യം എന്നും 
ഇങ്ങനെ പറയുന്നതൊക്കെ; അനര്‍ഥകരം-തികച്ചും സത്യത്തില്‍നിന്നുമകററി 
ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളാണ്‌; കരളീന്നു കളഞ്ഞ്‌-ഇവയെക്കുറിച്ചുള്ള ചിന്ത 
യെല്ലാം ഹൃദയത്തില്‍നിന്നൊഴിച്ചുമാററി; കരുംകടലില്‍-അജ്ഞാനപൂര്‍ണ 
മായ സംസാരസമുദ്രത്തില്‍; പുരളാതെ-എന്‍േറതെന്ന ചിന്തയോടെ പറ്റിപ്പിടി 
ക്കാന്‍ ഇടയാകാതെ; പൊതിഞ്ഞുപിടിപ്പത്‌-എങ്ങും അകവും പുറവും നിറ 
ഞ്ഞുവിളങ്ങുന്നത്‌; നീ-മംഗളസ്വരുപിയായ ഭഗവാനാണെന്ന്‌ അറിയാറകണം. 


ധനസമ്പത്തെന്നും ഈ ദേഹം, സന്തതിപരമ്പര, ആയുസ്സിന്‍െറ 
ദൈര്‍ഘ്യം എന്നും ഇങ്ങനെ പറയുന്നതൊക്കെ തികച്ചും സത്യത്തില്‍ നിന്നും 
അകററി ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളാണ്‌. ഇവയെക്കുറിച്ചുള്ള ചിന്തയെല്ലാം 
ഹൃദയത്തില്‍നിന്നൊഴിച്ചുമാറ്റി അജ്ഞാനപൂര്‍ണമായ സംസാരസമുദ്രത്തില്‍ 
എന്‍റതെന്ന ചിന്തയോടെ പററിപ്പിടിക്കാന്‍ ഇടയാകാതെ എങ്ങും അകവും 
പുറവും നിറഞ്ഞുവിളങ്ങുന്നത്‌ മംഗളസ്വരൂപിയായ ഭഗവാനാണെന്ന്‌ 
അറിയാറാകണം. 


പൊതിഞ്ഞുപിടിപ്പതു നീ 


എന്‍േറതെന്‍റത്‌ എന്നിങ്ങനെയുള്ള ജഡബന്ധങ്ങളില്‍ നിന്നും 
വിടുതല്‍ കിട്ടുന്നതാണ്‌ സംസാരമോചനം. എന്‍െറ പണം, എന്‍െറ ദേഹം, 


74-2003 12 


178 ശ്തീനാരായണ ഗുരുദേവക്യതികശി സന്ധ്യര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





എന്‍െറ കുടുംബാംഗങ്ങള്‍. ഇവയെ ഒക്കെ പോററിപ്പുലര്‍ത്താന്‍ എനിക്കു 
നീണാള്‍ ജീവിച്ചിരിക്കണം ഇത്യാദി ചിന്തകളാണ്‌ സംസാരബന്ധം. എന്നാല്‍ 
ഈ പറഞ്ഞതിനെയൊക്കെ ബാഹ്യമായി പൊടുന്നനെ ഉപേക്ഷിച്ചുപോയാല്‍ 
ഇവയില്‍നിന്നു മോചിക്കാന്‍ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. പിന്നെ എന്താണു 
മാര്‍ഗം? ഇവയുടെ ഒക്കെ മധ്യത്തില്‍ കഴിയവേതന്നെ ഇവയൊന്നും തന്‍റ 
തല്ലെന്നും സര്‍വവ്യാപിയായ ഒരീശ്വരന്‍െറ വകയാണെന്നും വ്യക്തമായി 
അറിയുകയാണ്‌ മോചനത്തിനുള്ള മാര്‍ഗം. എന്തുകൊണ്ടെന്‍േറതല്ല? തന്‍െറ 
ദേഹമുള്‍പ്പെടെ മുന്‍പറഞ്ഞവയെല്ലാം ഏതു നിമിഷത്തിലും തന്നില്‍നിന്നു 
വേര്‍പെട്ടുപോകാമെന്നുള്ളതുകൊണ്ടുതന്നെ അവയൊന്നും തന്‍േറതല്ലെന്നറി 
യണം. ഈ നിസ്സംഗഭാവം പരിശീലിക്കാന്‍ കഴിഞ്ഞാല്‍ അചിരേണ ബോധസ്വ 
രൂപിയായ ശിവസത്യം ഉള്ളില്‍ തെളിയും. അതോടെ ആ സത്യം സര്‍വത്ര 
അകവും പുറവും നിറഞ്ഞുനില്‍ക്കുന്നു എന്നും ബോധ്യമാകും. ഇതാണു 
സംസാരവിമുക്തി. ഇതു ശീലിക്കാത്തവര്‍ക്കോ? ദേഹാദിജഡബന്ധങ്ങള്‍ക്കു 
ശക്തി കൂടും. തുടര്‍ന്ന്‌ യഥാര്‍ഥത്തില്‍ താനാരെന്നോ തന്‍െറ ബന്ധുക്കളാ 
രെന്നോ ജഗത്തെന്തെന്നോ അറിയാന്‍ കഴിയാതെ അജ്ഞാനസമുദ്രമായ 
സംസാരത്തില്‍ ഉഴലേണ്ടിവരും. അജ്ഞതയെ സൂചിപ്പിക്കാനാണ്‌ 
സംസാരത്തെ കരുംകടലായി ചിത്രീകരിച്ചിരിക്കുന്നത്‌. ഒടുവില്‍ തന്‍േറതെന്നു 
കരുതിയ എല്ലാറ്റിനെയും വിട്ടിട്ട്‌ ദയനീയമായി ഇവിടെനിന്നും യാത്രപറയേ 
ണ്ടതായും വരും. ഇങ്ങനെ കൂരിരുട്ടില്‍ പതിക്കാനിടവരാതെ സര്‍വ്വ 
വ്യാപിയായ ഭഗവാനെക്കണ്ടു ജീവിതം ധന്യമാക്കാനിടവരണമെന്നാണ്‌ 
ഭക്തന്‍െറ ആഗ്രഹം. 


സുഖത്തിനിരിപ്പിടം ആത്മാവാണ്‌. ഇതറിയാതെ സുഖത്തിനായി 
ജഡസാമഗ്രികളുടെ പിന്നാലെ പരക്കംപായുന്നതാണു സകല ദുഃഖങ്ങള്‍ക്കും 
കാരണം. ഈ മോഹം തീര്‍ത്തുതരണേ എന്നാണിനിയും ഭക്തന്‍ 
പ്രാര്‍ത്ഥിക്കുന്നത്‌. 


3 പിടിപെട്ടുപുരണ്ടുമറിഞ്ഞുപിണ- 
ക്കുടിയില്‍ക്കുടികൊണ്ടു ഗുണങ്ങളൊടും 
കുടികൊണ്ടുകുടിക്കുമരുംകുടി നീ- 
രടിതട്ടിയകത്തു നിറഞ്ഞിരി നീ. 
പിടിപെട്ടു-എന്‍റത്‌ എന്‍േറത്‌ എന്നു പറഞ്ഞുപററിക്കൂടി; പുരണ്ടു 
മറിഞ്ഞു-ഒന്നുവിട്ടു മറെറാന്നിനെ കൊതിച്ചു ജനിച്ചുമരിച്ച്‌; പിണക്കുടിയില്‍- 
ജഡമയമായ ഈലോകത്ത്‌; കുടികൊണ്ട്‌ - ജീവിതം കഴിച്ചുകൂട്ടി; ഗുണങ്ങ 
ളൊടും കുടികൊണ്ട്‌-സത്ത്വരജസ്തമസ്സുകളെന്ന മായാഗുണങ്ങളില്‍ മാറിമാറി 
വര്‍ത്തിച്ച്‌; കുടിക്കുമരുംകുടിനീര്‍-നിരന്തരം അനുഭവിക്കുന്ന ഈ ദുഃഖമയമായ 
മോഹം; അടിതട്ടി - വേരോടെ പിഴുതുമാറ്റി; അകത്തുനിറഞ്ഞിരി നീ - ഉള്ളില്‍ 
ഭഗവാന്‍ ഇടതിങ്ങി വിളങ്ങുമാറാകണം. 
എന്‍േറത്‌ എന്‍േറത്‌ എന്നുപറഞ്ഞു പററിക്കൂടി ഒന്നുവിട്ടുമറെറാന്നിനെ 
കൊതിച്ചു ജനിച്ചുമരിച്ച്‌ ജഡമയമായ ഈ ലോകത്ത്‌ ജീവിതം കഴിച്ചുകുട്ടി 


ശിവ്രപസാദചപഞ്ചകം 179 


സത്ത്വരജസ്‌ തമസ്സുകളെന്ന മായാഗുണങ്ങളില്‍ മാറിമാറി വര്‍ത്തിച്ച്‌ 
നിരന്തരമനുഭവിക്കുന്ന ഈ ദുഃഖമയമായ മോഹം വേരോടെ പിഴുതുമാററി 
ഉള്ളില്‍ ഭഗവാന്‍ ഇടതിങ്ങി വിളങ്ങുമാറാകണം. 


അകത്തുനിറഞ്ഞിരി നീ 


ഹൃദയം സത്യാനുഭൂതികൊണ്ടു നിറഞ്ഞതാണെങ്കില്‍ ലോകം മുഴുവന്‍ 
സത്യസ്വരുപമായി കാണാന്‍ കഴിയും. ഹൃദയം മായാഗുണ ബദ്ധമാണെങ്കില്‍ 
അതനുസരിച്ച്‌ ജഡമയമായിട്ടായിരിക്കും പ്രപഞ്ചം അനുഭവപ്പെടുക. സത്ത്വം, 
രജസ്‌, തമസ്‌ എന്നിവയാണ്‌ മായാഗുണങ്ങള്‍. സത്ത്വം പ്രകാശത്തിന്‍െറയും; 
രജസ്സു പ്രവൃത്തിയുടെയും തമസ്സ്‌ മോഹത്തിന്റെയും ഗുണങ്ങളാണ്‌. പക്ഷെ 
ഇവയൊന്നും ശുദ്ധരൂപത്തില്‍ ലോകത്താരിലും കാണപ്പെടുകയില്ല. 
വ്യക്തിമനസ്സുകളെല്ലാം ഈ ഗുണങ്ങളുടെ പല അളവിലുള്ള കൂടിക്കലര്‍പ്പുക 
ളാണ്‌. അതുകൊണ്ട്‌ മനസ്സ്‌ സദാ ഈ ഗുണങ്ങളില്‍ മാറിമാറിച്ചലിക്കുന്നു. 
മനസ്സിന്റെ ഈ രഹസ്യമാണു ഗുരുദേവന്‍ ഗുണങ്ങളൊടും കുടികൊണ്ടു എന്നു 
പറഞ്ഞിരിക്കുന്നത്‌. ഉള്ളില്‍ മായാഗുണങ്ങള്‍ തങ്ങിനില്‍ക്കുന്നിടത്തോളം 
അവയുടെ സ്ഥുലപരിണാമങ്ങളായ ജഡദൃശ്യങ്ങള്‍ പുറത്ത്‌ അനുഭവപ്പെട്ടു 
കൊണ്ടേയിരിക്കും. ജഡദൃശ്യങ്ങളിലാണു സുഖമിരിക്കുന്നതെന്നു ശ്രമം വരും. 
സുഖം കൊതിച്ചുകൊതിച്ച്‌ അവയുടെ പിന്നാലേ പായും. ഒടുവില്‍ കഠിനമായ 
നിരാശയും ദുഃഖവും അനുഭവിക്കേണ്ടതായും വരും. ഈ മോഹമാണ്‌ 
കുടിക്കുമരുംകുടിനീര്‍. ജഡമയമായ പ്രപഞ്ചമാണ്‌ “ പിണക്കുടി” അതില്‍ 
സംഗപ്പെട്ടു ജനിച്ചുമരിക്കലാണ്‌ “പിടിപെട്ടു പുരണ്ടു മറിയല്‍”. ഈ 
സംഭവവികാസങ്ങളുടെയല്ലാം മൂലകാരണം അവിദ്യ അഥവാ അജ്ഞാനമാണ്‌. 
ആത്മാന്വേഷണംകൊണ്ടല്ലാതെ ഇതു മാറിക്കിട്ടുന്നതല്ല. ഉള്ളില്‍ ബോ 
ധസ്വരൂപമായ ആത്മാവു തെളിഞ്ഞാല്‍ മായാഗുണങ്ങള്‍ പോയി 
അജ്ഞാനമകലും അജ്ഞാനമുള്‍പ്പെടെ മായാഗുണങ്ങളെ മാററിത്തരണ 
മെന്നപേക്ഷിക്കുകയാണ്‌. “ അടിതട്ടി' എന്ന ഭാഗംകൊണ്ട്‌. അജ്ഞാനമകന്നാല്‍ 
ആത്മാവ്‌ ഉള്ളില്‍ നിറഞ്ഞ്‌ അനുഭവപ്പെടും. 

ശിവന്‍ മംഗളസ്വരൂപിയാണെങ്കില്‍ കഴുത്തില്‍ കറുപ്പു കാണാന്‍ എന്താണു 
കാരണമെന്നു ശങ്കിക്കേണ്ടതില്ല. കൃപാനിധിയായ ഭഗവാന്‍ ലോകരക്ഷയ്ക്കായി 
വിഷം ഭക്ഷിച്ചതിന്‍െറ ഫലമാണത്‌. ഭഗവാന്‍െറ കാരുണ്യത്തെക്കുറിച്ചു 
സംശയമേയില്ലെന്നാണു ഭക്തന്‍ തുടര്‍ന്നു പറയുന്നത്‌:- 


4 ഗളമുണ്ടു കറുത്തതു നീ ഗരളം 
കളമുണ്ടതുകൊണ്ടു കൃപാനിധിയേ, 
കളമുണ്ടൊരു കൊണ്ടലൊടൊത്തകട- 
ല്ക്കളവുണ്ടൊരു സീമ നിനക്കു നഹി. 
ഗളമുണ്ടു കറുത്തു-കഴുത്തു കറുത്തിരിക്കുന്നതായി കാണുന്നുണ്ട്‌; 
കൃപാനിധിയേ - കാരുണ്യനിധിയായ ഭഗവന്‍; നീ ഗരളം കളമുണ്ടതുകൊണ്ട്‌- 
അങ്ങ്‌ വിഷമാകുന്ന കറുപ്പു ഭക്ഷിച്ചതുകൊണ്ടാണങ്ങനെ സംഭവിച്ചത്‌; 
കളമുണ്ടൊരു - കറുത്തിരുണ്ട; കൊണ്ടലൊടൊത്ത - മേഘത്തിനുതുല്യമായ; 


180 ശ്രീനാരായണ ഗുരുദേവക്യതികശീ സന്വ്യര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





കടല്ക്ക്‌ - കടലിന്‌; അളവുണ്ട്‌ - അതിരുണ്ട്‌; നിനക്ക്‌ - അങ്ങയ്ക്ക്‌ ഒരു 
സീമ നഹി - ഒരതിരുമില്ല. 
കഴുത്തുകറുത്തിരിക്കുന്നതായി കാണുന്നുണ്ട്‌. കാരുണ്യനിധിയായ 
ഭഗവാന്‍, അങ്ങ്‌ വിഷമാകുന്ന കറുപ്പു ഭക്ഷിച്ചതുകൊണ്ടാണ്‌ അങ്ങനെ 
സംഭവിച്ചത്‌. കറുത്തിരുണ്ട മേഘത്തിന്‌ തുല്യമായ കടലിന്‌ അതിരുണ്ട്‌. 
അങ്ങേക്ക്‌ ഒരതിരുമില്ല. 


ഒരു സീമ നിനക്കു നഹീ 


പണ്ട്‌ പാലാഴികടഞ്ഞപ്പോള്‍ വാസുകി വിഷം വമിക്കാനൊരുസെട്ടു. 
ആ വിഷം ലോകത്തു പരക്കാനിടയായാല്‍ അതോടെ എല്ലാം നശിച്ചുപോകു 
മായിരുന്നു. അതുവരാതിരിക്കാനാണ്‌ കാരുണ്യനിധിയായ ശിവന്‍ ആ വിഷം 
കുടിച്ചത്‌. അത്‌ അദ്ദേഹത്തിന്റെ കഴുത്തില്‍ തങ്ങി അവിടെ കറുപ്പുളവാക്കി. 
ശിവസ്വരുപത്തില്‍ ആ കറുപ്പിപ്പോഴും കാണ്മാനുണ്ടെങ്കിലും അതു ഭഗവാന്റെ 
അളവില്ലാത്ത കാരുണ്യത്തെ സൂചിപ്പിക്കുന്നതാണെന്ന്‌ ഭാവം. ശിവന്റെ 
കഴുത്തിലെ കറുപ്പ്‌ ആനന്ദസ്വരൂപമായ ബ്രഹ്മത്തില്‍ മായയുളവാക്കുന്ന 
അജ്ഞാനത്തിന്റെ പ്രതീകമാണ്‌. പുറമേ അജ്ഞത യുണ്ടെങ്കിലും വസ്തു 
സ്വരൂപം ആനന്ദഘനമാണന്നു ഭാവം. കറുത്തകടലിനു ഒരതിരുണ്ടാവാം. 
കരുണാനിധിയായ സത്യസ്വരൂപന്‍ ഒരതിരുമില്ല. സത്യസ്വരൂപം ആദിയോ 
അന്തമോ ഉള്ളതല്ല. അതുകൊണ്ടുതന്നെ ഭഗവാന്‍െറ കാരുണ്യത്തിനു 
അവസാനമില്ലെന്നു ഭാവം. സര്‍വാത്മനാ ഭഗവാനെ അഭയം പ്രാപിക്കുന്ന 
വര്‍ക്ക്‌ ഒന്നും ഭയപ്പെടാനില്ല. ഈ പദ്യത്തില്‍ “കളം” എന്ന പദം കുറുപ്പ്‌, 
കളങ്കം എന്നര്‍ഥത്തിലാണ്‌ പ്രയോഗിച്ചിരിക്കുന്നത്‌. 

ഭഗവത്‌ സ്വരുപ്പ്രാപ്തിയാണ്‌ മുക്തിയെന്നും അതു തന്നനുഗ്രഹി 
ക്കണമെന്നുമാണ്‌ ഭക്തന്‍ അവസാനമായി പ്രാര്‍ഥിക്കുന്നത്‌.- 


5 കനിവെന്നിലിരുത്തിയനംഗരസ- 
ക്കനിതട്ടിയെറിഞ്ഞു കരംകഴുകി 
തനിമുക്തി പഴുത്തുചൊരിഞ്ഞൊഴുകും 
കനകക്കൊടിയേ, കഴലേകുക നീ. 
തനിമുക്തി-ചിത്തകൈവല്യം; പഴുത്തു ചൊരിഞ്ഞെഴുകും-സമ്പൂര്‍ണ്ണ 
മായി സര്‍വ്വത്ര പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന; കനകക്കൊടിയേ-സ്വയം 
പ്രകാശിക്കുന്ന തേജഃപുഞ്ജമേ; കനിവെന്നിലിരുത്തി-എന്നില്‍ കാരുണ്യം 
ചൊരിഞ്ഞ്‌; അനംഗരസക്കനി - കാമമോഹ മാകുന്ന പഴം; തട്ടിയെറിഞ്ഞ്‌ - 
കൈയില്‍ നിന്നും തട്ടിക്കളഞ്ഞ്‌; കരംകഴുകി-കൈ ശുദ്ധിയാക്കി; നീ 
കഴലേകുക-ഗ്രഹിക്കാനായി അങ്ങ്‌ തൃപ്പാദം തന്നനുഗ്രഹിക്കുക. 
ശുദ്ധകൈവല്യം സമ്പൂര്‍ണമായി സര്‍വത്ര പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 
സ്വയം പ്രകാശിക്കുന്ന തേജഃപുഞ്ജമേ, എന്നില്‍ കാരുണ്യം ചൊരിഞ്ഞ്‌ 
കാമമോഹമാകുന്ന പഴം തട്ടിക്കളഞ്ഞ്‌ കൈ ശുദ്ധിയാക്കി ഗ്രഹിക്കാനായി 
അങ്ങു തൃപ്പാദം തന്നനുഗ്രഹിക്കുക. 


ശിവ്പപസാദപഞ്ചകം 181 





കഴലേകുകനീ 


ശുദ്ധകൈവല്യസ്വരുപമാണു വസ്തു, അതു സദാ സര്‍വത്ര കേവലാ 
നന്ദ സ്വരൂപമായി വിലസുന്നു. മായ അതില്‍ ഒരജ്ഞാനത്തിന്‍െറ മൂടുപടം 
ഉണ്ടാക്കിയിട്ടുണ്ടെങ്കലും ആനന്ദഘനമായ സ്വരൂപസ്ഥിതിക്ക്‌ ഒരു മാററവും 
സംഭവിച്ചിട്ടില്ല. ഉള്ളില്‍ ബോധ സത്യത്തെ തിരഞ്ഞുകണ്ടിട്ടുള്ള ശ്രീനാരാ 
യണ ഗുരുദേവനെപ്പോലെയുള്ളവര്‍ക്കെല്ലാം ഒരുപോലെ ഈ വസ്തു 
രഹസ്യം തെളിഞ്ഞിട്ടുണ്ടെന്നാണവര്‍ അവകാശപ്പെടുന്നത്‌. ആ കൈവല്യ 
സാക്ഷാത്കാരത്തിന്‍െറ അനുഭവമാധുര്യം നിറഞ്ഞുതിങ്ങുന്ന ഒരു വിശേഷ 
ണമാണ്‌ “തനിമുക്തി പഴുത്തുചൊരിഞ്ഞൊഴുകും കനക ക്കൊടിയേ” എന്ന 
സംബോധന. വസ്തുസ്ഥതിയിതാണെങ്കില്‍ എല്ലാര്‍ക്കും എന്തുകൊണ്ടത 
നുഭവപ്പെടുന്നില്ല. കാമമോഹമാകുന്ന കനി ഭക്ഷിക്കുന്നതുകൊണ്ടാണ്‌. 
ഭക്ഷിക്കുന്നതുമാത്രമല്ല സദാ കയ്യില്‍വച്ചുഭക്ഷിക്കാന്‍ കൊതിക്കുകയും 
ചെയ്യുന്നു. ഇതു പരമ്പരയായി ലഭിച്ച കനിയാണ്‌. ദൈവപുത്രന്മാരായി ആദ്യം 
രണ്ടു മനുഷ്യവ്യക്തികളുണ്ടായെന്നാണല്ലോ ക്രൈൈസ്തവവേദം ഘോഷി 
ക്കുന്നത്‌; ആദാമും ഹവ്വയും. ആദാം ദൈവത്തിന്‍െറ ആജ്ഞ വകവയ്ക്കാതെ 
(്രപഞ്ചവ്യക്ഷത്തിലെ കാമക്കനി ഭക്ഷിച്ചു. അതിന്‍െറ ഫലമാണത്രേ 
മനുഷ്യപരമ്പര ഇന്നും അനുഭവിക്കുന്ന ദുരിതം. അതുകൊണ്ടിവിടെ ഭക്തനു 
ഭഗവാനോട്‌ ഒരപേക്ഷയേ ഉളളു. തന്‍െറ കൈയ്യില്‍ നിന്നും ഈ കാമക്കനി 
തട്ടിയെറിഞ്ഞു കൈ ശുദ്ധിയാക്കിത്തരണം. തട്ടിയെറിഞ്ഞെങ്കിലേ അതു 
പോവൂ. അത്ര ബലമായി പിടിച്ചിരിക്കുകയാണ്‌. ശുദ്ധിയായ കൈയ്ക്കു 
ഗ്രഹിക്കാന്‍ ഭഗവാന്‍െറ തൃപ്പാദങ്ങള്‍ കനിഞ്ഞു നല്‍കുകയും വേണം. 
ഭഗവാന്‍െറ തൃപ്പാദങ്ങള്‍ ‘ശിവപ്രസാദപഞ്ചകം' പോലുളള ഭക്തിരസനിഷ്യ 
ന്ദികളായ കൃതികള്‍ രചിച്ച്‌ നമുക്കു വ്യക്തമായി കാട്ടിത്തരുന്ന ഗുരുദേവന്‍െറ 
തൃപ്പാദങ്ങള്‍ നമുക്കും ശുദ്ധങ്ങങായ കൈകള്‍കൊണ്ടു ഗ്രഹിക്കാന്‍ നോക്കാം. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


2 


സദാശിവദര്‍ശനം 


മണംതുടങ്ങിയെണ്ണി മണ്ണിലുണ്ണുമെണ്ണമൊക്കെയ- 
ററിണങ്ങിനില്‍ക്കുമുള്‍ക്കുരുന്നുരുക്കിനെക്കിനക്കിടും 
ഗുണംനിറഞ്ഞ കോമളക്കുടത്തിലന്നുമിന്നുമി- 
ന്നിണങ്ങളങ്ങുമിങ്ങു മെങ്ങുമില്ലനല്ലമങ്ഗളം. 


കളംകറുത്തകൊണ്ടലുണ്ടിരുണ്ടകൊണ്ടകണ്ടെഴും 
കളങ്കമുണ്ടകണ്ടനെങ്കിലും കനിഞ്ഞുകൊളളുവാന്‍ 
ഇളംപിറക്കൊഴുന്നിരുന്നു മിന്നുമുന്നതത്തല- 
ക്കുളംകവിഞ്ഞ കോമളക്കുടംചുമന്നകുഞ്ജരം. 


“അരം'തിളച്ചുപൊങ്ങുമാടലാഴിനീന്തിയേറിയ- 
ക്കരെക്കടന്നു കണ്ടപോതഴിഞ്ഞൊഴിഞ്ഞുനിന്ന നീ 
ചുരന്നുചൂഴവും ചൊരിഞ്ഞിടുന്ന സൂക്തികണ്ടുക- 
ണ്ടിരന്നുനിന്നിതെന്‍മുടിക്കുചൂടുമീശനേ! 


ശനൈരുയര്‍ന്നുയര്‍ന്നു വന്നുനിന്നുകൊന്നുതിന്നിടും 
ദിനംദിനം ദിനേശനിന്ദുവെന്നുരണ്ടുകന്ദുകം 
മനംകവിഞ്ഞുമാറിയാടുമങ്ങുമണ്ണൊടെണ്ണുമീ- 
ജനംനിനയ്ക്കുമൊക്കെയും ജയിക്കുമാദിദൈവമേ! 


ദൈവമേ, നിനയ്ക്ക നീയും ഞാനുമൊന്നുതന്നെയെന്നു 
കൈവരുന്നതിന്നിതെന്നിയടിയനില്ല കാംക്ഷിതം 
ശൈവമൊന്നൊഴിഞ്ഞു മറ്റുമുള്ളതൊക്കെയെങ്ങുമിങ്ങു 
മായ്വലഞ്ഞുഴന്നിടുന്ന വഴിയതും നിനയ്ക്കില്‍ നീ. 


നിനയ്ക്കിലിന്ദുചൂഡനൊന്നുതന്നെ നീയൊഴിഞ്ഞു മ- 
റെറനിക്കുദൈവമില്ല പൊന്‍വിളക്കിളയ്ക്കുമാഴിയേ 
മനംതുടങ്ങിയെണ്ണുമെണ്ണമൊക്കെനെക്കിനക്കിടും 
കനംകുറഞ്ഞമേനിയേ കനിഞ്ഞുവന്ന കുന്നലേ. 


നിലംനിലിമ്പരാറുപാമ്പെലുമ്പൊടമ്പിളിക്കല- 
ത്തിലംവിളങ്ങിടുന്ന ചെഞ്ചിടയ്ക്കിടയ്ക്കണഞ്ഞിടും 


സദാശിവദര്‍ശനം 183 





ചിലങ്കകണ്ടു ചഞ്ചലപ്പെടും മുഖംമലര്‍ന്ന പൂ- 
ങ്കുലയ്ക്കു കുമ്പിടുംപടിക്കിനിക്കനിഞ്ഞുകൂറു നീ. 7 


കനിഞ്ഞുമണ്ണുമപ്പുമപ്പുറം കലര്‍ന്ന കാറെറാട- 
ങ്ങണഞ്ഞുവിണ്ണിലന്നുമിന്നുമൊന്നിരുന്നുമിന്നിടും 
മണംകലര്‍ന്നമേനിയേതതിന്നു നീ മലര്‍ന്നിടും 

മണിക്കു മാനമില്ല മല്ലിടുന്നൊരല്ലുമില്ലിതില്‍. 8 


ഇതില്‍ക്കിടന്നു കേണുവാണു നാള്‍കഴിഞ്ഞിടുന്നിനി- 
ക്കിതില്‍പരം നിനയ്ക്കിലെന്തു വന്നിടുന്നു സങ്കടം 
മതിക്കൊഴുന്നണിഞ്ഞിടുന്നമന്നവാ, കനിഞ്ഞുമു- 
ന്മതിക്കുടംകവിഞ്ഞു പായുമാറു ചൂടിയാടുനീ. 9 


അടിക്കുപന്നിപോയി നിന്മുടിക്കൊരന്നവുംപറ- 
ന്നടുത്തുകണ്ടതില്ല നിന്നെയിന്നുമഗ്നിശൈലമേ, 

എടുത്തു നീ വിഴുങ്ങിയെന്നെയിന്ദ്രിയങ്ങളോടുടന്‍ 

നടിച്ചിടും നമശ്ശിവായ നയകാ, നമോ നമഃ 10 


വ്യാഖ്യാനം 


പത്തു ശ്ളോകങ്ങളടങ്ങുന്ന ഒരു ശിവസ്തോത്രമാണ്‌ ‘സദാശിവ 
ദര്‍ശനം”. സദാ മംഗളസ്വരുപമായി വിളങ്ങുന്ന പരമാത്മാവിന്റെ പ്രതീകമായി 
ശിവനെ ഇഷ്ടദേവതാ രൂപത്തില്‍ അംഗീകരിച്ച്‌ ഈ സ്തോത്രംകൊണ്ട്‌ ഉപാ 
സിക്കാവുന്നതാണ്‌. ഇഷ്ടദേവങ്കല്‍ ഏകാഗ്രപ്പെടുന്ന മനസ്സ്‌ ര്രഹ്മദര്‍ശന 
ത്തിനു കരുത്തററതായിത്തീരും. മനസ്സിന്‍െറ വിഷയവാസന നശിപ്പിച്ച്‌ 
സദാശിവസ്വരൂപത്തില്‍ ഭക്തിവളര്‍ത്തി സത്യസ്വരൂപത്തോടിണക്കിച്ചേര്‍ 
ക്കണമെന്നാണ്‌ ഒന്നാം പദ്യത്തില്‍തന്നെ ഭക്തന്‍ ആവശ്യപ്പെടുന്നത്‌:- 


1 മണംതുടങ്ങിയെണ്ണി മണ്ണിലുണ്ണുമെണ്ണമൊക്കെയ- 
റ്റിണങ്ങിനില്‍ക്കുമുള്‍ക്കുരുന്നുരുക്കിനെക്കിനക്കിടും 
ഗുണംനിറഞ്ഞ കോമളക്കുടത്തിലന്നുമിന്നുമി- 
ന്നിണങ്ങളങ്ങുമിങ്ങു മെങ്ങുമില്ലനല്ലമങ്ഗളം. 

മണംതുടങ്ങിയെണ്ണി-ഗന്ധംതുടങ്ങി ജ്ഞാനേന്ദ്രിയമോരോന്നും വേറെ 
വേറെയായി; മണ്ണിലുണ്ണുമൊക്കെ-ജഡങ്ങളെ പിന്‍തുടര്‍ന്നനുഭവിക്കുന്ന 
വിഷയങ്ങളെല്ലാം; അററ്‌-അകന്നുമാറി; ഇണങ്ങിനില്‍ക്കും-ഭഗവദ്ധ്യാനത്തില്‍ 
ഏകാഗ്രപ്പെട്ടുനില്‍ക്കുന്ന; ഉള്‍ക്കുരുന്ന്‌-ഭക്തിഭാവനിര്‍ഭരമായ മനസ്സിനെ; 
ഉരുക്കി -സമാദ്ധ്യനുഭവത്തില്‍ അലിയിച്ച്‌; നെക്കിനക്കിടും-അല്‍പാല്‍പമായി 
തന്നില്‍ ലയിപ്പിക്കുന്ന; 
ജ്ഞാനേന്ദ്രിയങ്ങളോരോന്നും വേറെ വേറെയായി ജഡങ്ങളെ പിന്തു 
ടര്‍ന്നനുഭവിക്കുന്ന വിഷമങ്ങളെല്ലാം അകന്നുമാറി ധ്യാനത്തില്‍ ഏകാഗ്രപ്പെ 


184 ശ്തീനാരായണ ഗുരുദേവകൃതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





ട്ടുനില്‍ക്കുന്ന മനസ്സിനെ സമാധി അനുഭവത്തില്‍ അലിയിച്ച്‌ തന്നില്‍ ലയി 
പ്പിക്കുന്ന ആനന്ദസാന്ദ്രമായ ഭഗവദ്സ്വരുപത്തില്‍ ഒരിടത്തും അമംഗളങ്ങളില്ല. 
അതു സദാശുദ്ധമാണ്‌. 

സഗുണമായാലും നിര്‍ഗുണമായാലും സമാധ്യനുഭവത്തില്‍ മാത്രമേ 
ഭഗവത്‌ സ്വരൂപം പത്ൃയക്ഷമായി അനുഭവപ്പെടു. ധ്യാനനിഷ്‌ ഠയില്‍ 
അന്തര്‍മുഖമായി ഏകാഗ്രപ്പെടുന്ന മനസ്സിനു മാത്രമേ സമാധി സാദ്ധ്യമാവൂ. 
മനസ്സിന്‌ ഏകാഗ്രത കിട്ടണമെങ്കില്‍ ജ്ഞാനേന്ദ്രിയ വിഷയങ്ങളായ ഗന്ധം, 
രസം, രുപം, സ്പര്‍ശം, ശബ്ദം ഇവയുടെ പിന്നാലെയുള്ള പാച്ചില്‍ അവസാ 
നിക്കണം. ഇങ്ങനെ ഇന്ദ്രിയനിഗ്രഹം, മനസ്സിന്‍െറ അന്തര്‍മുഖമായ ഏകാഗ്രത, 
സമാധ്യനുഭവം ഇവ ക്രമമായി സാധിച്ചാല്‍ സഗുണമായോ നിര്‍ഗുണമായോ 
ഈശ്വരരുപം തെളിയും. എങ്ങനെ തെളിയും? ആനന്ദസാന്ദ്രമായി തെളിയും. 
ഒരിക്കലും ഒരിടത്തും കളങ്കം പുരളാത്ത സദാശിവരുപമാണ്‌ ഭഗവാന്‍റതെന്ന്‌ 
തെളിയും. സുഖാനുഭവം അവിടെ പൂര്‍ണ്ണമാകും. അപ്പോള്‍ സമാധ്യനുഭവ 
ത്തിലാണു ഭഗവത്രുപം തെളിയുന്നത്‌. പൂര്‍ണ്ണസുഖാനുഭവമാണു പ്രയോ 
ജനം. തനിക്കിതനുഭവപ്പെടുമാറാകണം എന്നാണു ഭക്തന്‍െറ ആഗ്രഹം. 


ഇഷ്ടദേവനായ സദാശിവന്‍െറ രൂപത്തില്‍ പല കളങ്കങ്ങളും കാണ്‍മാ 
നുണ്ടല്ലോ അപ്പോള്‍ ഭഗവത്രൂപം സര്‍വമംഗളമാണെന്ന്‌ എങ്ങനെ പറയാന്‍ 
കഴിയും? ഇതിനു മറുപടിയാണ്‌ അടുത്ത പദ്യം:- 


2 കളംകറുത്തകൊണ്ടലുണ്ടിരുണ്ടകൊണ്ടകണ്ടെഴും 
കളങ്കമുണ്ടകണ്ടനെങ്കിലും കനിഞ്ഞുകൊള്ളുവാന്‍ 
ഇളംപിറക്കൊഴുന്നിരുന്നു മിന്നുമുന്നതത്തല- 
ക്കുളംകവിഞ്ഞ കോമളക്കുടംചുമന്നകുഞ്ജരം. 

കളം-കഴുത്ത്‌; കറുത്തകൊണ്ടലുണ്ട്‌-കാര്‍മേഘം പോലെ ഇരുണ്ടു 
കാണുന്നു; ഇരുണ്ടകൊണ്ട-അതുപോലെ കറുത്ത ജടയും കാണ്മാനുണ്ട്‌; 
കണ്ട്‌-ഇതുരണ്ടും കണ്ടാല്‍; ഏഴുംകളങ്കമുണ്ടകണ്ടനെങ്കിലും-വര്‍ദ്ധിച്ച കളങ്കം 
അകത്താക്കിയ കഴുത്തോടുകൂടിയവനാണെന്നു തോന്നാമെങ്കിലും; കനിഞ്ഞു 
കൊള്ളുവാന്‍-കാരുണ്യത്തിനിരിപ്പിടമാണെന്നു തെളിയിക്കാന്‍; ഇളംപിറക്കൊഴു 
ന്നിരുന്നുമിന്നും-ചന്ദ്രക്കലയായ കൊഴുന്നു ചൂടി വിളങ്ങുന്ന; ഉന്നതത്തലക്കുളം 
കവിഞ്ഞ -ഉന്നത ശിരസ്സാകുന്ന പൊയ്ക ഗംഗാ ജലം നിറഞ്ഞു കവിഞ്ഞു 
കൊണ്ടിരിക്കുന്ന; കോമളക്കുടം - ഭഗവാന്‍െറ സുന്ദരരുപം; ചുമന്നകുഞ്ജരം 
- ചുവന്ന ഒരു മദയാനയെപ്പോലെ ശോഭിക്കുന്നു. 
കഴുത്ത്‌ കാര്‍മേഘംപോലെ ഇരുണ്ടു കാണുന്നു; അതുപോലെ കറുത്ത 
ജടയും കാണ്‍മാനുണ്ട്‌. ഇതുരണ്ടും കണ്ടാല്‍ വര്‍ദ്ധിച്ച കളങ്കം അകത്താക്കിയ 
കഴുത്തോടു കൂടിയവനാണെന്നു തോന്നാമെങ്കിലും കാരുണ്യത്തിനിരി 
പ്പിടമാണെന്നു തെളിയിക്കാന്‍ ചന്ദ്രക്കലയായ കൊഴുന്നു ചൂടി വിളങ്ങുന്ന 
ഉന്നത ശിരസ്സാകുന്ന പൊയ്ക ഗംഗാജലം നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരി 
ക്കുന്ന ഭഗവാന്‍െറ സുന്ദരരുപം ചുവന്ന ഒരു മദയാനയെപ്പോലെ ശോഭി 
ക്കുന്നു. 


സദാശിവദര്‍ശനം 185 





ചുവന്ന കുഞ്ജരം 

കഴുത്തിലെ കറുപ്പും ജടയുടെ കറുപ്പും വെറും ബാഹ്യമാണ്‌. 
സൂക്ഷിച്ചുനോക്കിയാല്‍ ചന്ദ്രക്കലയും ഗംഗയും ധരിച്ചു ഭഗവാന്‍ സദാ 
കാരുണ്യമൂര്‍ത്തിയായി വിളങ്ങുന്നതു കാണാന്‍ കഴിയും. തുമ്പിക്കൈ 
പോലെയാണമ്പിളി. ആനയുടെ മദജലംപോലെയാണു ഗംഗാജലം. ശിവന്‍െറ 
സ്വരൂപം ജവാകുസുമംപോലെ ചുവപ്പുനിറമുള്ളതാണെന്ന്‌ ഗുരുദേവന്‍തന്നെ 
ശിവശതകത്തില്‍ വെളിപ്പെടുത്തിയിട്ടുണ്ട്‌. അതുകൊണ്ടാണ്‌ ചുവന്ന 
കുഞ്ജരമാണെന്നു കല്‍പിച്ചിരിക്കുന്നത്‌. പരമാത്മസ്വരൂപവും പുറമേ 
പ്രപഞ്ചമാകുന്ന കളങ്കമുള്ളതുപോലെ കാണപ്പെടുന്നുണ്ടെങ്കിലും അകമേ 
ആനന്ദസ്വരു പമാണെന്നാണല്ലോ പ്രസിദ്ധി. 


സംഹാരം സ്വഭാവമായിട്ടുള്ള സംസാരം കടന്നു ഭഗവത്‌ സന്നിധി 
യിലെത്തി അറിവു പൂര്‍ണ്ണമാക്കാന്‍ അനുവദിക്കണേ എന്നാണിനി പ്രാര്‍ഥന:- 


3 “അരം'തിളച്ചുപൊങ്ങുമാടലാഴിനീന്തിയേറിയ- 
ക്കരെക്കടന്നു കണ്ടപോതഴിഞ്ഞൊഴിഞ്ഞുനിന്ന നീ 
ചുഴന്നുചൂഴവും ചൊരിഞ്ഞിടുന്ന സൂക്തികണ്ടുക- 
ണ്ടിരന്നുനിന്നിതെന്‍മുടിക്കുചൂടുമീശനേ! 

അരം - പരസ്പരവിദ്വേഷംകൊണ്ടുള്ള നാശം; തിളച്ചു പൊങ്ങും - 
സദാ ബാധിച്ചു കലങ്ങിമറിയുന്ന; ആടലാഴി - ദുഃഖമയമായ സംസാരസമുദ്രം; 
നീന്തിയേറി - ഭഗവത്ഭജനംകൊണ്ടൊരുവിധം താണ്ടി; അക്കരെക്കടന്നു - 
ജഡബോധം വിട്ട്‌; കണ്ടപോത്‌ - ഭഗവത്സ്വരുപം കണ്ടെത്തിയപ്പോള്‍; 
അഴിഞ്ഞൊഴിഞ്ഞുനിന്ന നീ - സംസാരബന്ധമെല്ലാം പോയി മുക്തനായി 
നില്‍ക്കുന്ന അവിടുന്ന്‌; ചുഴന്നുചുഴവുംചൊരിഞ്ഞിടുന്ന - ചുറ്റിലും സര്‍വത്ര 
വ്യക്തമാക്കിത്തരുന്ന; സുക്തികണ്ടു കണ്ട്‌-വിജ്ഞാനം അനുഭവിച്ചനുഭവിച്ച്‌; 
എന്‍മുടിക്കുചുടുമീശനേ - ഞാന്‍ സര്‍വത്ര തലകുനിച്ചു വണങ്ങുന്ന 
ഭഗവാനെ ഇരന്നുനിന്നിടുന്നു - എന്നെ പൂര്‍ണ്ണമായും അവിടത്തോടു 
ചേര്‍ക്കണമെന്ന്‌ അപേക്ഷിക്കുന്നു. 
പരസ്പര വിദ്വേഷംകൊണ്ടുള്ള നാശം സദാ ബാധിച്ചു കലങ്ങിമറിയുന്ന 
ദുഃഖമയമായ സംസാരസമുദ്രം ഭഗവത്ഭജനം കൊണ്ടൊരുവിധം താണ്ടി 
ജഡബോധംവിട്ട ഭഗവത്സ്വരൂപം കണ്ടെത്തിയപ്പോള്‍ സംസാരബന്ധമെല്ലാം 
പോയി മുക്തനായി നില്‍ക്കുന്ന അവിടുന്ന്‌ ചുററിലും സര്‍വ്രത 
വ്യക്തമാക്കിത്തരുന്ന വിജ്ഞാനം അനുഭവിച്ചനുഭവിച്ച്‌, ഞാന്‍ സര്‍വത്ര 
തലകുനിച്ചു വണങ്ങുന്ന ഭഗവാനേ, എന്നെ പൂര്‍ണ്ണമായും അവിടത്തോടു 
ചേര്‍ക്കണമെന്ന പേക്ഷിക്കുന്നു. 


ചൊരിഞ്ഞിടുന്ന സുക്തികണ്ടുകണ്ട്‌ 

“അരം” എന്ന പദത്തിനു നാശം എന്നാണര്‍ഥം. പരസ്പരവിദ്വേ 
ഷത്തില്‍പെട്ടു നശിക്കുന്ന ഒരു ലോകമാണു നമ്മുടെ മുന്‍പിലുള്ളത്‌. ഈ 
മദമാത്സര്യങ്ങള്‍കണ്ടു മനം മടുത്തു വിരക്തിവന്നിട്ടാണു സത്യാന്വേഷി 


186 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം I 


ഭഗവദ്ധ്യാനത്തിലുടെ ആത്മദര്‍ശനത്തിനു മുതിരുന്നത്‌. ആത്മദര്‍ശനം 
നേടുന്നതോടെ വസ്തുസ്വരുപത്തില്‍ സംസാരത്തിന്‍െറ കളങ്കങ്ങളൊന്നും 
സ്പര്‍ശിച്ചിട്ടേയില്ലെന്നു തെളിയുന്നു. സമാധിയിലാണല്ലോ ആത്മനിഷ്ഠ 
കൈവരുന്നത്‌. സമാധ്യനുഭവത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തില്‍ അത്ഭുത 
കരമായ വസ്തുവിജ്ഞാനം വ്യക്തമായ വാക്കുകളിലൂടെ ആരോ യോഗി 
ചിത്തത്തിനു പകര്‍ന്നുകൊടുക്കുന്നതായി അനുഭവിക്കാന്‍ കഴിയും. ഇങ്ങനെ 
വാക്കിലൂടെ പകര്‍ന്നുകിട്ടുന്ന വസ്തു വിജ്ഞാനത്തെയാണിവിടെ 
“ചൊരിഞ്ഞിടുന്ന സൂക്തികണ്ടുകണ്ടു” എന്നു ഗുരുദേവന്‍ വിവരിച്ചിരി 
ക്കുന്നത്‌. ഈ ഘട്ടത്തില്‍ വസ്തു ഒന്നേയുള്ളു. താന്‍ കടലിലെ തിരപോലെ 
ആ വസ്തുവിലെ ഒരംശം മാത്രമാണെന്നു ഭക്തനു തെളിയുന്നു. ഈ 
അംശഭാവവും മാറി പൂര്‍ണ്ണമായും ഭഗവാങ്കല്‍ അലിഞ്ഞു ചേരാന്‍ ഇടവര 
ണമെന്നാണ്‌ ഭക്തന്‍െറ പിന്നത്തെ അപേക്ഷ. 


സര്‍വഹരമായ കാലത്തിന്‍െറ മുന്‍പില്‍ ഭഗവാനല്ലാതെ മറെറാരാ 
ശ്രയവുമില്ലെന്നാണു ഭക്തന്‍ വെളിപ്പെടുത്തുന്നത്‌:- 


4 ശനൈരുയര്‍ന്നുയര്‍ന്നുവന്നുനിന്നുകൊന്നുതിന്നിടും 
ദിനംദിനം ദിനേശനിന്ദുവെന്നുരണ്ടുകന്ദുകം 
മനംകവിഞ്ഞുമാറിയാടുമങ്ങുമണ്ണൊടെണ്ണുമീ- 
ജനംനിനയ്ക്കുമൊക്കെയും ജയിക്കുമാദിദൈവമേ! 
ദിനംദിനം - ദിവസംതോറും; ശനൈരുയര്‍ന്നുയര്‍ന്നു വന്നുനിന്നു 
കൊന്നുതിന്നിടും - സാവധാനം മാറിമാറി ഉദിച്ചു പൊങ്ങി ജനങ്ങളുടെ 
ആയുസ്സ്‌ അപഹരിച്ചുകൊണ്ടിരിക്കുന്ന; ദിനേശനിന്ദുവെന്നു രണ്ടുകന്ദുകം - 
സൂര്യനെന്നും ചന്ദ്രനെന്നും പറയുന്ന രണ്ടു പന്തുകള്‍; അങ്ങ്‌ - അവിടുന്ന്‌; 
മനം കവിഞ്ഞു മാറിയാടും - മനം കുളൂര്‍ക്കുമാറ്‌ മാറ്റിമാറ്റി അമ്മാനയാടും; 
ഈ ജനം നിനയ്ക്കുമൊക്കെയും - ഈ ലോകരുടെ ഭാതികങ്ങളായ എല്ലാ 
അഭിലാഷങ്ങളും; മണ്ണൊടെണ്ണും - അതിന്‍െറ ഫലമായി മണ്ണടിയും; 
ആദിദൈവമേ - പ്രപഞ്ചലീല തുടങ്ങിവച്ച ആദ്യത്തെ കളിക്കാരനായ 
അല്ലയോ ഭഗവാനേ; ജയിക്കും - ഒടുവില്‍ അങ്ങുമാത്രം വിജയിച്ചരുളും. 
ദിവസംതോറും സാവധാനം മാറിമാറി ഉദിച്ചുപൊങ്ങി ജനങ്ങളുടെ 
ആയുസ്സപഹരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനെന്നും ചന്ദ്രനെന്നും പറയുന്ന 
രണ്ടു പന്തുകള്‍ അവിടുന്നു മനംകുളുര്‍ക്കുമാറുമാററിമാററി അമ്മാനയാടും. 
ഈ ലോകരുടെ ഭരതികങ്ങളായ എല്ലാ അഭിലാഷങ്ങളും അതിന്‍െറ 
ഫലമായി മണ്ണടിയും. പ്രപഞ്ചലീല തുടങ്ങിവച്ച ആദ്യത്തെ കളിക്കാരനായ 
അല്ലയോ ഭഗവാനേ, ഒടുവില്‍ അങ്ങുമാത്രം വിജയിച്ചരുളും. 


മനംകവിഞ്ഞുമാറിയാടും 

സര്‍വഹരമായ കാലത്തെ ഭഗവാന്‍െറ അമ്മാനയാട്ടമായി മനോഹര 
മാംവണ്ണം ചിത്രീകരിച്ചിരിക്കുകയാണിവിടെ ഗുരുദേവന്‍. ഈ കളി ആദ്യം 
തുടങ്ങിയയാളാണു ഭഗവാന്‍. ഇതൊടുങ്ങിയാല്‍ കളി തുടങ്ങിയ ഭഗവാന്‍ 


സദാശിവദര്‍ശനം 187 


മാത്രം അവശേഷിക്കും. ഈ അമ്മാനയാട്ടത്തിലെ രണ്ടു പന്തുകളാണു 
സൂര്യനും ചന്ദ്രനും. ഒരു പന്തുയര്‍ന്നു പൊങ്ങുമ്പോള്‍ മറേറ പന്ത്കളിക്കാ 
രന്‍െറ കയ്യിലേയ്ക്ക്‌ താണുചെല്ലും. ഇതാണല്ലോ അമ്മാനയാട്ടം. പകല്‍ 
സുര്യനും രാത്രി ചന്ദ്രനും ഉദിച്ചുയരുന്നതുകണ്ടാല്‍ ഇങ്ങനെ ഈ രണ്ടു 
പന്തുകളും കളിക്കാരനായ ഭഗവാന്‍െറ കയ്യില്‍ പെട്ട ഉയരുകയും താഴുകയും 
ചെയ്യുകയാണോ എന്നു തോന്നും. ഈ കളിയുടെ ഫലമായുണ്ടാകുന്ന തോന്ന 
ലാണു കാലം. ഒരു പ്രാവശ്യം ഈ പന്തുകള്‍ ഉയരുകയും താഴുകയും ചെയ്യു 
മ്പോള്‍ ലോകത്തിന്‍െറ ആയുസ്സ്‌ അത്രയും കുറയുകയാണ്‌. അതുകൊ 
ണ്ടാണ്‌ “കൊന്നു തിന്നിടും” എന്നു പറഞ്ഞിരിക്കുന്നത്‌. എന്തിനെയും 
കൊന്നുതിന്നുകയാണു കാലത്തിന്‍െറ സ്വഭാവം. പക്ഷെ ജനങ്ങള്‍ ഈ 
കളിയുടെ രഹസ്യമറിയുന്നില്ല. ഈ ജഡ്രപപഞ്ചം സത്യമെന്നു ഭ്രമിച്ച്‌ ഇവിടെ 
പലതും നേടാന്‍ കൊതിക്കുകയാണ്‌. ഈ കളി തുടങ്ങിവച്ച സത്യത്തെ അവര്‍ 
അറിയാന്‍ യത്നിക്കുന്നതേയില്ല. ഒടുവില്‍ അവരുടെ ജീവിതത്തിനു 
കാര്യമായ ധന്യതയൊന്നും കിട്ടാതെ നിരവധി അഭിലാഷങ്ങളുമായി മരിച്ചു 
മണ്ണടിയാനും ഇടവരുന്നു. ജീവിതം ഇങ്ങനെ വ്യര്‍ഥമാകാന്‍ ഇടയാകാതെ 
സത്യം തിരയാന്‍ അവസരമുണ്ടാകണമെന്നു ധ്വനി. 


ജീവിതം ജഡങ്ങളുടെ പിന്നാലെ അലഞ്ഞുതിരിഞ്ഞ്‌ അധന്യമാകാതിരി 
ക്കണമെങ്കില്‍ ശിവസ്വരുപമായ പരമസത്യം തിരയുകയും കണ്ടെത്തി ആ 
സത്യം താന്‍ തന്നെയാണെന്ന്‌ അനുഭവിച്ചറിയുകയും വേണം. ഇതല്ലാതെ 
രണ്ടാമതൊരു വഴിയുമില്ല. ഇക്കാര്യമാണ്‌ അഞ്ചാം പദ്യം കൊണ്ടു 
വെളിപ്പെടുത്തിയിരിക്കുന്നത്‌:- 


5 ദൈവമേ,നിനയ്ക്കനീയുംഞാനുമൊന്നുതന്നെയെന്നു 
കൈവരുന്നതിന്നിതെന്നിയടിയനില്ല കാംക്ഷിതം 
ശൈവമൊന്നൊഴിഞ്ഞുമറ്റുമുള്ളതൊക്കെയങ്ങുമിങ്ങു- 
മായാവലഞ്ഞുഴന്നിടുന്ന വഴിയതുംനിനയ്ക്കില്‍ നീ. 


ദൈവമേ - അല്ലയോ ഭഗവന്‍; നിനയ്ക്കു - അവിടുന്നറിയുക; നീയും 
ഞാനും ഒന്നുതന്നെ - അങ്ങും ഈ ഭക്തനും ഒരേ ബ്രഹ്മവസ്തുതന്നെ; എന്നു 
കൈവരുന്ന തിന്നിതെന്നി - എന്നനുഭവിച്ചറിയാറാകണമെന്നതില്‍ കവിഞ്ഞു; 
കാംക്ഷിതം-മറ്റൊരാഗ്രഹവും; അടിയനില്ല-ഈ ഭക്തനില്ല; ശൈവമൊന്നൊ 
ഴിഞ്ഞു-മംഗളസ്വരുപമായ പരമസത്യത്തെ കണ്ടെത്തുകയല്ലാതെ; മറ്റുള്ള 
തൊക്കെ-മ്വര്‍ഗ്ഗരപാപ്തി തുടങ്ങിയ ഭാതിക കാമങ്ങള്‍ കൊതിക്കുന്നതൊക്കെ; 
അങ്ങുമിങ്ങുമായ്‌ വലഞ്ഞിടുന്ന വഴി- ജനിച്ചും മരിച്ചും പല ലോകങ്ങളില്‍ 
ദുഃഖിച്ചുകഴിയാനുള്ള മാര്‍ഗ്ഗമാണ്‌; അതും നിനയ്ക്കില്‍ നീ - ആലോചിച്ചാല്‍ 
അതുമൊക്കെ അങ്ങയുടെ കളിതന്നെയാണ്‌. 


അല്ലയോ ഭഗവന്‍, അവിടുന്നറിയുക. അങ്ങും ഈ ഭക്തനും ഒരേ ബ്രഹ്മ 
വസ്തുതന്നെ എന്നനുഭവിച്ചറിയാറാകണമെന്നതില്‍കവിഞ്ഞ്‌ മറെറാരാഗ്ര 
ഹവും ഈ ഭക്തനില്ല. മംഗളസ്വരുപമായപരമസത്യത്തെ കണ്ടെത്തുകയ 
ല്ലാതെ സ്വര്‍ഗ്ഗരപാപ്തി തുടങ്ങിയ ഭാതികകാമങ്ങള്‍ കൊതിക്കുന്നതൊക്കെ 


188 ശ്രീനാരായണ ഗുരുദേവക്യതികശി സന്മുര്ണവ്യാക്യാനം - ഭാഗം I 


ജനിച്ചും മരിച്ചും പല ലോകങ്ങളില്‍ ദുഃഖിച്ചു കഴിയാനുള്ള മാര്‍ഗ്ഗമാണ്‌. 
ആലോചിച്ചാല്‍ അതുമൊക്കെ അങ്ങയുടെ കളിതന്നെയാണ്‌. 


അതും നിനയ്ക്കില്‍ നീ 


ധ്യാനത്തിനായി ഇഷ്ടദേവതാരൂപം എന്തുതന്നെ അംഗീകരിച്ചാലും 
അതു ബ്രഹ്മ്പതീകമാണെന്നറിയണം. ഞാന്‍ ബ്രഹ്മംതന്നെ എന്ന സാക്ഷാ 
ത്കാരമാണു അതുകൊണ്ട്‌ നേടാനുള്ള പരമലക്ഷ്യമെന്നും ഉറയ്ക്കണം. 
യഥാര്‍ഥത്തില്‍തന്നെ സത്യത്തെ അന്വേഷിക്കുന്ന ഒരുവന്‍െറ ഉപാസനാക്രമം 
ഇതാണ്‌. ഈ ക്രമം അംഗീകരിക്കാത്തവര്‍ ഇഷ്ടദേവനെ പ്രത്യേകം 
ഈശ്വരനായി കരുതി ഉപാസനയില്‍ക്കൂടി ഭതിക കാമങ്ങള്‍ കൊതിക്കുന്നു. 
സ്വര്‍ഗ്ഗരപാപ്തിക്കായും മറ്റും പലതരം യജ്ഞങ്ങളനുഷ്ഠിക്കുന്നു. 
കര്‍മകാണ്ഡവേദഭാഗം ഇത്തരം സകാമയജ്ഞങ്ങളുടെ വിവരണംകൊണ്ടു 
നിറഞ്ഞതാണ്‌. ഭാതികകാമങ്ങള്‍ക്കായി ദേവഭജനം ചെയ്യുന്നവര്‍ക്ക്‌ ആ 
കാമങ്ങള്‍ നേടാന്‍ കഴിയും. സ്വര്‍ഗ്ഗം കൊതിക്കുന്നവര്‍ക്കതുകിട്ടും. പക്ഷെ 
ഇത്തരം ഭാതികഫലങ്ങളെല്ലാം ക്ഷണഭംഗുരങ്ങളാണ്‌. ഫലാനുഭവത്തിനായി 
അതു കൊതിക്കുന്നവര്‍ക്കു പലലോകങ്ങളിലും ചുററിതിരിയേണ്ടിവരും. 
അങ്ങനെ ജനനമരണ ചക്രത്തില്‍ അനവരതം ചുഴലേണ്ടതായും വരും. 
സകാമികളായ ഉപാസകന്മാരുടെ ഈ വിഷയഗതി ഗീതയിലും മററും 
വിശദമായി വിവരിച്ചിട്ടുണ്ട്‌ അതുകൊണ്ടാണിവിടെ ഭക്തന്‍ മംഗളസ്വരുപി 
യായ ഭഗവാനെ പ്രാപിക്കുകമാത്രമാണ്‌ തന്‍െറ ലക്ഷ്യമെന്നു എടുത്തു 
പറഞ്ഞിരിക്കുന്നത്‌. ഈ പദ്യത്തിലെ “ശൈവ പദത്തിനു മംഗളസ്വരുപിയായ 
പരമാത്മാവിനെ സംബന്ധിച്ച മാര്‍ഗമെന്നോ അഥവാ ശിവഭജനം വഴി 
പരമാത്മ പ്രാപ്തിക്കുള്ള മാര്‍ഗമെന്നോ അര്‍ഥം പറയാവുന്നതാണ്‌. 


പരമാത്മപ്രതീകമായി ഒരിഷ്ടദേവനെ അംഗീകരിച്ചാല്‍ തനിക്കു 
സര്‍വവും ആ ദേവന്‍ തന്നെയാണെന്നു ഭാവന ചെയ്തുവേണം ഉപാസി 
ക്കാന്‍. എങ്കിലേ ഏകാകഗ്രത സാദ്ധ്യമാവു. ആ ഉപാസനാ സ്്രദായമാണ്‌ 
അടുത്ത പദ്യത്തില്‍ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌:- 


6 നിനയ്ക്കിലിന്ദുചൂഡനൊന്നുതന്നെ നീയൊഴിഞ്ഞു മ- 
റെറനിക്കുദൈവമില്ല പൊന്‍വിളക്കിളയ്ക്കുമാഴിയേ 
മനംതുടങ്ങിയെണ്ണുമെണ്ണമൊക്കെനെക്കിനക്കിടും 
കനംകുറഞ്ഞമേനിയെ കനിഞ്ഞുവന്ന കന്നലേ. 


പൊന്‍വിളക്കിളയ്ക്കുമാഴിയേ-സ്വര്‍ണപ്രഭ വിതറുന്ന ശുദ്ധമായ 
ദ്വീപത്തിന്‍െറ കാന്തിയെപ്പോലും തരംതാഴ്ത്തുന്ന മട്ടില്‍ അഗ്നിജ്വാലപോലെ 
തിളങ്ങുന്ന അല്ലയോ ഭഗവാന്‍; നിനയ്ക്കില്‍-ആലോചിച്ചാല്‍; ഇന്ദുചൂഡ 
നൊന്നുതന്നെ-തലയില്‍ ചന്ദ്രക്കല ചൂടിയ ഭഗവാന്‍ മാത്രമാണ്‌; നീയൊഴിഞ്ഞ്‌ 
-അങ്ങല്ലാതെ; മറെറനിക്കു ദൈവമില്ല - വേറെ എനിക്കു ഈശ്വരനില്ല; 
മനംതുടങ്ങി - മനസ്സുമുതലായി; എണ്ണുമെണ്ണമൊക്കെ -മാറിമാറിവരുന്ന എല്ലാ 
ജഡസകങ്കല്‍പങ്ങളേയും; നെക്കിനക്കിടും - കുറെശ്ശേ തന്നില്‍ അലിയിച്ചു 


സദാശിവദര്‍ശനം 189 


ചേര്‍ക്കുന്ന; കനം കുറഞ്ഞമേ നിയെ-ഭാരമറ്റു ശാന്തി നിറഞ്ഞ സ്വരൂപ 
ത്തോടുകൂടിയവനേ; കനിഞ്ഞുവന്ന കന്നലെ-അലിഞ്ഞ കല്‍കണ്ടംപോലെ 
കാരുണ്യം ചൊരിഞ്ഞു മാധുര്യമേന്തിവരുന്ന ഭഗവാനെ, അവിടുന്നു 
രക്ഷിക്കണം. 


സ്വര്‍ണ്ണരപഭ വിതറുന്ന ശുദ്ധമായ ദീപത്തിന്‍െറ കാന്തിയെപ്പോലും 
തരംതാഴ്ത്തുന്ന മട്ടില്‍ അഗ്നിജ്വാലപോലെ തിളങ്ങുന്ന അല്ലയോ ഭഗവന്‍, 
ആലോചിച്ചാല്‍ തലയില്‍ ചന്ദ്രക്കലചൂടിയ ഭഗവാന്‍ മാത്രമാണ്‌, അങ്ങല്ലാതെ 
വെറെ എനിക്കു ഈശ്വരനില്ല. മനസ്സുമുതലായി മാറിമാറി വരുന്ന എല്ലാ 
ജഡസങ്കല്‍പങ്ങളെയും കുറെശ്ശേ തന്നില്‍ അലിയിച്ചു ചേര്‍ക്കുന്ന ഭാരമററു 
ശാന്തി നിറഞ്ഞ സ്വരുപത്തോടു കൂടിയവനെ, അലിഞ്ഞ കല്‍ക്കണ്ടംപ്പോലെ 
കാരുണ്യം ചൊരിഞ്ഞു മാധുര്യമേന്തി വരുന്ന ഭഗവാനേ, അവിടുന്നു 
രക്ഷിക്കണം. 


കനിഞ്ഞുവന്ന കന്നലെ 


“കന്നല്‍” പദത്തിനു കല്‍കണ്ടം, ശര്‍ക്കര, കരിമ്പ്‌ എന്നൊക്കെ 
അര്‍ഥമുണ്ട്‌ ഈ മൂന്നില്‍ ഏതര്‍ഥം സ്വീകരിച്ചാലും ഇവിടെ വിരോധമില്ല. 
ഗുരുദേവന്‍ തന്‍െറ കൃതികളില്‍ ഭഗവത്‌ സ്വരൂപത്തെ മധുരപദാര്‍ഥങ്ങളുടെ 
പേരുചൊല്ലി സംബോധനചെയ്യുന്നത്‌ പതിവാണ്‌. ആത്മാനുഭൂതിയിലു 
ണ്ടാകുന്ന ആനന്ദാതിശയത്തെ സൂചിപ്പിക്കാനാണങ്ങനെ ചെയ്തിരിക്കുന്നത്‌. 
“ആഴി” എന്നതിനു അഗ്നിശിഖ എന്നാണര്‍ഥം. സവികല്‍പസമാധിയില്‍ 
ആത്മാവ്‌ നിശ്ചലമായ ദീപംപോലെ വിളങ്ങുന്നതായി കാണാറാകുമെന്നു 
ശാസ്ത്രനിര്‍ണ്ണയം. സഗുണദേവസ്വരുപമാണ്‌ തെളിയുന്നതെങ്കില്‍ അതിന്‍െറ 
തേജോമയത്വം കാണിക്കാനാണീ പദം പ്രയോഗിച്ചിരിക്കുന്നത്‌. “മനംതുടങ്ങി 
യെണ്ണുമെണ്ണമൊക്കെ” എന്നു പറഞ്ഞിരിക്കുന്നതുകൊണ്ട്‌ മനസ്സ്‌, അഹങ്കാരം, 
ചിത്തം, ബുദ്ധി എന്നീ അന്തഃകരണഘടകങ്ങളെയാണുദ്ദേശിച്ചിരിക്കുന്നത്‌. 
സമാധ്യനുഭവത്തില്‍ ഈ അന്തഃകരണ ഘടകങ്ങളെല്ലാം മിക്കവാറും 
ആത്മസ്വരൂപത്തില്‍ ലയിച്ചുചേരുമെന്നു പറയേണ്ടതില്ലല്ലോ ഈ ലയിച്ചു 
ചേരലിനെ കുറിക്കാന്‍ “നെക്കിനക്കിടും' എന്ന മലയാള പദപ്രയോഗം 
അനുഭൂതിയുടെ മാധുര്യം നിറഞ്ഞു തുളുമ്പുന്നതാണ്‌. ഈ സ്തോത്രത്തിലെ 
ഒന്നാം പദ്യത്തില്‍ തന്നെ ഗുരുദേവന്‍ ഈ പദപ്രയോഗം നടത്തിയിട്ടുമുണ്ട്‌. 
അന്തുകരണ ഘടങ്ങളെല്ലാം ആത്മസ്വരൂപത്തില്‍ അലിഞ്ഞുചേര്‍ന്നു എന്നു 
പറഞ്ഞാല്‍ മററുള്ളവയുടെ കാര്യം പിന്നെ എടുത്തുപറയേണ്ട ആവശ്യമില്ല. 
ഈ ആത്മാനുഭവം സംസാരഭാരം മുഴുവന്‍ ഒഴിച്ചുമാററി ശാന്തിയെ പ്രദാനം 
ചെയ്യുന്നതാണെന്ന്‌ പ്രസിദ്ധമാണല്ലോ. അതുകൊണ്ടാണ്‌ “കനംകുറഞ്ഞ 
മേനി” എന്നു പറഞ്ഞിരിക്കുന്നത്‌. “തല്ലാഘവം പറകിലില്ലാരണം” എന്നു 
ഗുരുദേവന്‍ ജനനീനവരത്നമഞ്്‌ ജരിയില്‍ പ്രയോഗിച്ചിട്ടുള്ളത്‌ ഈ 
ഘട്ടത്തില്‍ ഓര്‍ക്കുന്നതു നന്ന്‌. 


ഭഗവാന്‍ ദേവിയോടു കാണിക്കുന്ന വാത്സല്യം തന്നിലും കാട്ടണമെ 
ന്നാണു വീണ്ടും അഭ്യര്‍ഥിക്കുന്നത്‌.- 


190 ശ്രീനാരായണ ഗുരുദേവക്യതികശീ സ്മ്പുരീണവ്യാഖ്യാനം - ഭാഗം 7 


7 നിലംനിലിമ്പരാറുപാമ്പെലുമ്പൊടമ്പിളിക്കല- 
ത്തിലംവിളങ്ങിടുന്ന ചെഞ്ചിടയ്ക്കിടയ്ക്കണഞ്ഞിടും 
ചിലങ്കകണ്ടു ചഞ്ചലപ്പെടും മുഖംമലര്‍ന്ന പൂ- 
ങ്കുലയ്ക്കു കുമ്പിടുംപടിക്കിനിക്കനിഞ്ഞുകൂറു നീ. 

നിലം-അകവശം; നിലിമ്പരാറ്‌-ദേവഗംഗ; പാമ്പെലുമ്പൊടമ്പിളിക്കല 
ത്തിലം-പാമ്പ്‌, എല്ല്‌, എള്ളോളം ചന്ദ്രക്കല; വിളങ്ങിടുന്ന-ഇവയെല്ലാംകൊണ്ടു 
ശോഭിക്കുന്ന; ചെഞ്ചടയ്ക്കിടയ്ക്ക്‌-ചെമ്പിച്ച ജടയുടെ മധ്യത്ത്‌; ചിലങ്കകണ്ട്‌ 
- കാല്‍ച്ചിലങ്കകണ്ടിട്ട്‌; ചഞ്ചലപ്പെടും - സംശയിച്ചുനില്‍ക്കെ; അണഞ്ഞിടും 
മുഖം - നെറ്റിത്തടത്തില്‍ ഉമ്മവയ്ക്കാനെത്തുന്ന പാര്‍വതിയുടെ മുഖം; 
മലര്‍ന്ന പുങ്കുലയ്ക്ക്‌ - മലര്‍ന്ന പുങ്കുലപോലെ ഉയര്‍ത്തിയ മനോഹരങ്ങളായ 
ഭഗവാന്‍െറ കൈത്തലങ്ങളിലേക്ക്‌; കുമ്പിടും പടിയ്ക്ക്-നമിക്കാന്‍ ഇട 
യാക്കത്തവണ്ണം എത്രമാത്രം വാത്സല്യമാണോ പ്രകടമാക്കുന്നത്‌; ഇനിക്ക 
നിഞ്ഞ്‌ - അത്രമാത്രം വാത്സല്യം പ്രകടമാക്കി; നീ കൂറ്‌ - അവിടുന്ന്‌ അനുഗ്ര 
ഹിക്കുക. 
അകവശം ദേവഗംഗ, പാമ്പ്‌, എല്ല്‌, എള്ളോളം ചന്ദ്രക്കല, ഇവയെല്ലാം 
കൊണ്ട്‌ ശോഭിക്കുന്ന ചെമ്പിച്ച ജടയുടെ മധ്യത്ത്‌ കാല്‍ച്ചിലങ്കകണ്ടിട്ട്‌ 
സംശയിച്ചുനില്‍ക്കെ, നെററിത്തടത്തില്‍ ഉമ്മവയ്ക്കാനെത്തുന്ന പാര്‍വതി 
യുടെ മുഖം മലര്‍ന്ന പൂങ്കുലപോലെ ഉയര്‍ത്തിയ മനോഹരങ്ങളായ ഭഗ 
വാന്‍െറ കൈത്തലങ്ങളിലേക്ക്‌ നമിക്കാന്‍ ഇടയാകത്തക്കവണ്ണം എത്രമാത്രം 
വാത്സല്യമാണോ പ്രകടമാക്കുന്നത്‌ അത്രമാത്രം വാത്സല്യം പ്രകടമാക്കി 
അവിടുന്ന്‌ അനുഗ്രഹിക്കുക. 


മലര്‍ന്ന പൂങ്കുലയ്ക്കു കുമ്പിടുംപടിക്ക്‌ 

ഉള്ളില്‍ ദേവഗംഗ തുടങ്ങി പലതും ഒളിഞ്ഞിരിപ്പുണ്ട്‌ ഭഗവാന്‍െറ ചെമ്പിച്ച 
ജടയില്‍. ഇതൊന്നുമറിയാതെ പാര്‍വതിദേവി പ്രേമപാരവശ്യത്തോടെ ഭഗ 
വാന്‍െറ നെറ്റിത്തടത്തില്‍ ഉമ്മവയ്ക്കാനായി മുഖംകുനിച്ചടുക്കും. അപ്പോ 
ഴാണു ജടയ്ക്കിടയ്ക്ക്‌ കാല്‍ച്ചിലങ്ക കാണാന്‍ ഇടയാകുന്നത്‌. ഭഗവാന്‍െറ 
ജടയ്ക്കിടയ്ക്ക്‌ ഒളിച്ചിരിക്കുന്ന ദേവഗംഗാഭഗവതിയുടെ കാല്‍ച്ചിലങ്കയാണു 
കാണപ്പെടുന്നത്‌. ഒരു ഭാര്യയ്ക്കു മറ്റെന്തിനെക്കാളും അസഹ്യമാണു 
ഭര്‍ത്ത്ൃസവിധത്തില്‍ സപത്നീസാന്നിധ്യം. ഇവിടെ വിശേഷിച്ചും തലയില്‍ 
തന്നെ താമസമാക്കിയിരിക്കുന്ന സപത്നിയുടെ സാന്നിധ്യം. ഈ കാഴ്ച 
ദേവിയെ സംശയഗ്രസ്തയാക്കി. ഉമ്മവയ്ക്കാനെത്തിയ മുഖം അറച്ചു നില 
യായി. ഭഗവാനു കാര്യം മനസ്സിലായി. പെട്ടെന്ന്‌ രണ്ടു കൈകളുമുയര്‍ത്തി 
ദേവിയുടെ മുഖം ഗ്രഹിച്ചു. മനോഹരങ്ങളായ വിരലുകള്‍ വിടര്‍ത്തിയ ആ 
കൈകള്‍ ഒരുമിച്ചു ചേര്‍ത്തുയര്‍ത്തിയപ്പോള്‍ മലര്‍ന്ന പുങ്കുലപോലെ അതു 
ശോഭിച്ചു. ദേവിയുടെ മുഖം ആ പുങ്കുലയിലേയ്ക്കു കുമ്പിടുന്നതാണ്‌. 
ഇങ്ങനെ പ്രാണപ്രിയതമയില്‍ ചൊരിയുന്ന ആ വാത്സല്യത്തില്‍ കുറച്ച്‌ 
തന്നിലും ചൊരിഞ്ഞനുഗ്രഹിക്കണമെന്നാണ്‌ ഭക്തന്‍ ആവശ്യപ്പെട്ടിരി 
ക്കുന്നത്‌. 


സദാശിവദര്‍ശനം 191 





പഞ്ചഭൂതാത്മകമായ ഈ പ്രപഞ്ചത്തില്‍ സര്‍വത്ര നിറഞ്ഞു തുളുമ്പി 
നില്‍ക്കുന്ന തേജോമയമായ ഭഗവത്രുപത്തിനു തുല്യമായി ഈ ലോകത്തു 
മറ്റൊന്നും തന്നെയില്ലെന്നാണിനി ഭക്തന്‍ വെളിപ്പെടുത്തുന്നത്‌:- 


8 കനിഞ്ഞുമണ്ണുമപ്പുമപ്പുറം കലര്‍ന്ന കാറെറാട 
ങ്ങണഞ്ഞുവിണ്ണിലന്നുമിന്നുമൊന്നിരുന്നുമിന്നിടും 
മണം കലര്‍ന്നമേനിയേതതിന്നു നീ മലര്‍ന്നിടും 
മണിക്കു മാനമില്ല മല്ലിടുന്നൊരല്ലുമില്ലിതില്‍. 
കനിഞ്ഞു-ലോകത്തെ മുഴുവന്‍ അനുഗ്രഹിച്ചുകൊണ്ട്‌; മണ്ണുമപ്പുമപ്പുറം- 
ഭൂമിയിലും വെള്ളത്തിലും അതിനുമുപരി അഗ്നിയിലും; കലര്‍ന്നകാറെറാടങ്ങ്‌- 
തൊട്ടുനില്‍ക്കുന്ന കാററിലും; അണഞ്ഞുവിണ്ണില്‍-വ്യാപിച്ച്‌ സര്‍വ്രത ആകാ 
ശത്തും; അന്നുമിന്നും-എല്ലാ കാലത്തും; ഒന്നിരുന്നുമിന്നിടും-ഒരുമാററവുമി 
ല്ലാതെ നിറഞ്ഞുശോഭിക്കുന്ന; മണംകലര്‍ന്ന-ആനന്ദസ്വരുപമായ; മേനിയേത്‌- 
വസ്തു ഏതാണോ; അതിന്നു നീ-അത്‌ തന്നെയാണവിടുന്ന്‌; മലര്‍ന്നിട്ടും 
മണിക്കു-തടവില്ലാതെ പ്രഭപരത്തുന്ന രത്നത്തിനുപോലും; മാനമില്ല-അങ്ങ 
യോടു സാമ്യമില്ല; ഇതില്‍-അങ്ങയുടെ സ്വരൂപത്തില്‍; മല്ലിടുന്ന-ലോകത്തെ 
സദാ ക്ളേശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന; അല്ലുമില്ല- അജ്ഞാനമാകുന്ന ഇരുട്ടും 
അശേഷവും കാണ്മാനില്ല. 
ലോകത്തെ മുഴുവന്‍ അനുഗ്രഹിച്ചുകൊണ്ട്‌ ഭൂമിയിലും വെള്ളത്തിലും 
അതിനുപരി അഗ്നിയിലും തൊട്ടുനില്‍ക്കുന്ന കാററിലും വ്യാപിച്ച്‌ സര്‍വ്വത്ര 
ആകാശത്തും എല്ലാകാലത്തും ഒരു മാററവുമില്ലാതെ നിറഞ്ഞുശോഭിക്കുന്ന 
ആനന്ദസ്വരുപമായ വസ്തുഏതാണോ അതുതന്നെയാണിവിടുന്ന്‌. തടവി 
ല്ലാതെ പ്രഭപരത്തുന്ന രത്നത്തിനുപോലും അങ്ങയോട്‌ സാമ്യമില്ല. അങ്ങ 
യുടെ സ്വരൂപത്തില്‍ ലോകത്തെ സദാ ക്ലേശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അജ്ഞാ 
നമാകുന്ന ഇരുട്ടും അശേഷവും കാണ്‍മാനില്ല. 


മല്ലിടുന്നൊരല്ലുമില്ലിതില്‍ 


ബ്രഹ്മസ്വരൂപം സ്വയം പ്രകാശിക്കുന്ന ബോധാനന്ദഘനമായ സത്ത 
യാണ്‌. അവിടെ അജ്ഞാനത്തിന്റെ നിഴല്‍പോലുമില്ല. മായയും അജ്ഞാന 
വുമൊക്കെ ജീവാത്മാവിനു വന്നുചേരുന്ന അപകടങ്ങളാണ്‌. അവ ഉണ്ടെന്നു 
തോന്നുന്നിടത്തോളം സത്യം അറിയാന്‍ യത്നിക്കേണ്ടതാണ്‌. സത്യസ്വരൂപം 
സാക്ഷാത്കരിച്ച്‌ കഴിഞ്ഞാല്‍പിന്നെ അവിടെ മായയുമില്ല, അജ്ഞാനവുമില്ല. 
പ്രപഞ്ചവുമില്ല. ഇതാണു വേദാന്തത്തിന്റെ അന്തിമസിദ്ധാന്തം. സാക്ഷാത്ക 
രിച്ചാല്‍പിന്നെ വസ്തു ഒന്നേയുള്ളൂ. ഭൂമിയും വെള്ളവും അഗ്നിയും കാററു 
മായി കാണപ്പെടുന്നതൊക്കെ അതുതന്നെ. അതാകാശത്തില്‍ സര്‍വ്രത നിറ 
ഞ്ഞുനില്‍ക്കുന്നു. ആകാശമായി കാണപ്പെടുന്നതു വെറും ശൂന്യാകാശമല്ല, 
ചിദാകാശമാണ്‌. ചിത്തല്ലാതെ പിന്നെ മറെറാന്നുമില്ല. അത്‌ സര്‍വത്ര സുര്യ 
തുല്യം സ്വയം പ്രകാശിച്ചുവിളങ്ങുന്നു. അതിനോട്‌ സാമ്യപ്പെടുത്താന്‍ ഇവി 
ടെ ഒന്നുംതന്നെയില്ല. പരമമായ ഈ സാക്ഷാത്കാരരഹസ്യമാണ്‌ ഗുരുദേവന്‍ 
വളരെ മനോഹരമായി എട്ടാം പദ്യത്തില്‍ വിവരിച്ചിരിക്കുന്നത്‌. 


192 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം I 


ഇങ്ങനെ സര്‍വത്ര നിറഞ്ഞുനില്‍ക്കുന്ന ഭഗവാനെയറിയാതെ വെറും 
പഞ്ചഭൂതജഡദര്‍ശനങ്ങളെ സത്യമെന്ന്‌ ഭൂമിച്ചു സംസാരസമുദ്രത്തില്‍ 
മുങ്ങിപ്പൊങ്ങി കഷ്ടപ്പെടാന്‍ ഇടയാകരുതേ എന്നാണ്‌ തുടര്‍ന്ന്‌ പ്രാര്‍ത്ഥി 
ക്കുന്നത്‌:- 


9 ഇതില്‍ക്കിടന്നു കേണുവാണു നാള്‍കഴിഞ്ഞിടുന്നിനി- 
ക്കിതില്‍പരം നിനയ്ക്കിലെന്തു വന്നിടുന്നു സങ്കടം 
മതിക്കൊഴുന്നണിഞ്ഞിടുന്നമന്നവാ, കനിഞ്ഞുമു- 
ന്മതിക്കുടംകവിഞ്ഞു പായുമാറു ചൂടിയാടുനീ. 

ഇതില്‍ക്കിടന്നു-സര്‍വത്ര ഭഗവാനുണ്ടായിട്ടും അറിയാതെ ജഡമയമായ 
ഈ സംസാരബന്ധത്തിലകപ്പെട്ടു; കേണുവാണ്‌-സദാദുഃഖംകൊണ്ടു കരഞ്ഞു 
കരഞ്ഞു; നാള്‍ കഴിഞ്ഞിടുന്ന- ആയുസ്സു നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന; ഇനിക്ക്‌ 
- ഈ ഭക്തന്‍; നിനക്കില്‍-ആലോചിച്ചാല്‍; ഇതില്‍പ്പരം-ഇതില്‍ക്കവിഞ്ഞ്‌; 
എന്തുസങ്കടം വന്നിടുന്നു-എന്തുസങ്കടമാണു വരാനുള്ളത്‌; മതിക്കൊഴുന്നണി 
ഞ്ഞിടുന്ന-ചന്ദ്രക്കലയാകുന്ന കൊഴുന്നണിഞ്ഞു വിളങ്ങുന്ന; മന്നവ - പ്രഭോ; 
കനിഞ്ഞു-കാരുണ്യപൂര്‍വ്വം; മുന്മതിക്കുടം-മുമ്പില്‍ അങ്ങയെ കാത്തുനില്‍ 
ക്കുന്ന എന്‍െറ ബുദ്ധിയാകുന്ന കലശം; കവിഞ്ഞു പായുമാറ്‌ - നിറഞ്ഞു 
പുറത്തെങ്ങും പരക്കുമാറ്‌; നീ - അവിടുന്നു; ചൂടിയാടും - ധരിച്ചു നൃത്തം 
വെക്കൂ. 
സര്‍വത്ര ഭഗവാന്‍ ഉണ്ടായിരുന്നിട്ടു അറിയാതെ ജഡമയമായ ഈ 
സംസാരബന്ധത്തിലകപ്പെട്ടു സദാ ദുഃഖംകൊണ്ടു കരഞ്ഞു കരഞ്ഞു 
ആയുസ്സ്‌ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഈ ഭക്തന്‍ ആലോചിച്ചാല്‍ ഇതില്‍ 
കവിഞ്ഞു എന്തു സങ്കടമാണു വരാനുള്ളത്‌? ചന്ദ്രക്കലയാകുന്ന കൊഴുന്ന 
ണിഞ്ഞു വിളങ്ങുന്ന പ്രഭോ! കാരുണ്യപൂര്‍വം മുന്‍പില്‍ അങ്ങയെ കാത്തു 
നില്‍ക്കുന്ന എന്‍െറ ബുദ്ധിയാകുന്ന കലശം നിറഞ്ഞു പുറത്തെങ്ങും 
പരക്കുമാറ്‌ ധരിച്ചു നൃത്തംവയ്ക്കു. 


മുന്മതിക്കുടംകവിഞ്ഞുപായുമാറ്‌ 


പരപ്രഹ്മവസ്തുസര്‍വ്രത നിറഞ്ഞു വിളങ്ങുന്നു എങ്കിലും ജഡദര്‍ശ 
നങ്ങളില്‍ മോഹിച്ചുപോരുന്ന ബുദ്ധിക്ക്‌ ആ സത്യത്തെ അനുഭവിക്കാന്‍ 
പററുന്നില്ല. ഇതിനു ഒരു മാര്‍ഗമേയുള്ളൂ. ബുദ്ധി ആദ്യമായി ഉള്ളിലൊതുക്കി 
ധ്യാനനിഷ്ഠമാകണം. ഉള്ളില്‍ ഒതുങ്ങി ആത്മദര്‍ശനത്തിനു കൊതിക്കുന്ന 
ബുദ്ധിയാണ്‌ ഇവിടത്തെ “മുന്മതി'; മുന്നില്‍ ഭഗവാനെ കാത്തുനില്‍ക്കുന്ന 
ബുദ്ധിയെന്നു താല്‍പര്യം. ഏകാഗ്രത വര്‍ദ്ധിക്കുന്നതോടെ സാധകന്‍െറ 
അന്തര്‍മുഖമായ ബുദ്ധിയില്‍ ആത്മാനുഭവം നിറഞ്ഞു കവിയുന്നു. അതാണു 
സവികല്‍പസാമാധ്യനുഭവം. തനിക്കതുണ്ടാകണമെന്നാണ്‌ “മതിക്കുടം 
കവിഞ്ഞു” എന്ന ഭാഗംകൊണ്ടു ഭക്തന്‍ പ്രാര്‍ഥിച്ചിരിക്കുന്നത്‌. തുടര്‍ന്നു 
ശുദ്ധബോധാനുഭവമുണ്ടാകും. അതോടെ സര്‍വ്രത ആ സത്യം നിറഞ്ഞു 
നില്‍ക്കുന്നു എന്നനുഭവിക്കു മാറാകും. ഈ അനുഭവത്തെ ഉദ്ദേശിച്ചാണ്‌ 
“പായുമാറ്ചൂടിയാടു നീ” എന്നു പറഞ്ഞിരിക്കുന്നത്‌. 


സദാശിവദര്‍ശനം 193 


പ്രണാപാനന്മാരുടെ വിരുദ്ധഗതി തടഞ്ഞു ഏകീഭവിച്ചാലേ ്രഹ്മാനു 
ഭവം സാധ്യമാകൂ എന്നും തന്നെ അതിനായി അനുഗ്രഹിക്കണമെന്നുമാണു 
ഭക്തന്‍ അവസാനമായി പ്രാര്‍ഥിക്കുന്നത്‌. ്രഹ്മാവും വിഷ്ണുവും 
അരയന്നത്തിന്‍െറയും പന്നിയുടെയും രൂപത്തില്‍ ശിവനെ അന്വേഷിച്ചു 
പരാജയമടഞ്ഞു എന്ന ഒരു കഥയും ഈ ശ്ളോകത്തില്‍ സൂചിതമായിരി 
ക്കുന്നു:- 


10 അടിക്കുപന്നിപോയി നിന്മുടിക്കൊരന്നവുംപറ- 
ന്നടുത്തുകണ്ടതില്ല നിന്നെയിന്നുമഗ്നിശൈലമേ, 
എടുത്തു നീ വിഴുങ്ങിയെന്നെയിന്ദ്രിയങ്ങളോടുടന്‍ 
നടിച്ചിടും നമശ്ശിവായ നായകാ, നമോ നമഃ 
അടിക്ക്‌ - ഹൃദയകേന്ദ്രത്തില്‍ നിന്നും താഴോട്ട്‌; പന്നി - പോയിപോയി 
- അപാനനാകുന്ന പന്നി കടന്നുപോയി; നിന്മുടിക്ക്‌ - ഹൃദയസ്ഥിതനായ 
ഭഗവാന്‍െറ മുകള്‍ഭാഗത്തേയ്ക്ക്‌; ഒരന്നവും-്രാണനാകുന്ന അരയന്ന 
പക്ഷിയും; പറന്നടുത്തു - പറന്നുവരുന്നതുകണ്ടു. അഗ്നിശൈലമേ - അഗ്നി 
പര്‍വതംപോലെ തേജോമയനായ അല്ലയോ ഭഗവാന്‍; നിന്നെ ഇന്നും - 
അങ്ങയെ ഇതുവരെ; അടുത്തുകണ്ടതില്ല - അടുത്തുകാണാന്‍ കഴഞ്ഞില്ല; 
നീ - അവിടുന്ന്‌; ഉടന്‍ - അധികം താമസിയാതെ; ഇന്ദ്രിയങ്ങളോട്‌ - 
ജ്ഞാനകര്‍മേന്ദ്രിയങ്ങളോടൊപ്പം; എന്നെ - ജീവാത്മാവായ എന്നെ; എടുത്തു 
വിഴുങ്ങി - തന്‍െറ സ്വരൂപത്തോടലിയിച്ചുചേര്‍ത്ത്‌; നടിച്ചിടും - നൃത്തം 
വയ്ക്കുമെന്നു ഞാന്‍ പ്രതീക്ഷിക്കുന്നു; നായകാ-നാഥ; ശിവായനമഃ - മംഗള 
സ്വരൂപിയായ അങ്ങേക്കു നമസ്കാരം; നമോനമഃ - നമസ്കാരം നമസ്കാരം. 
ഹൃദയകേന്ദ്രത്തില്‍നിന്നും താഴോട്ട്‌ അപാനനാകുന്ന പന്നി കടന്നു 
പോയി. ഹൃദയസ്ഥിതനായ ഭഗവാന്‍െറ മുകള്‍ഭാഗത്തേക്ക്‌ പ്രാണനാകുന്ന 
അരയന്നപ്പക്ഷിയും പറന്നുവരുന്നതു കണ്ടു. അഗ്നിപര്‍വതംപോലെ 
തേജോമയനായ അല്ലയോ ഭഗവന്‍ അങ്ങയെ ഇതുവരെ അടുത്തുകാണാന്‍ 
കഴിഞ്ഞില്ല. അധികം താമസിയാതെ ജ്ഞാനകര്‍മേന്ദ്രിയങ്ങളോടൊപ്പം 
ജീവാത്മാവായ എന്നെ അങ്ങയുടെ സ്വരൂപത്തോടലിയിച്ചുചേര്‍ത്ത്‌ 
നൃത്തംവയ്ക്കുമെന്നു ഞാന്‍ പ്രതീക്ഷിക്കുന്നു. മംഗളസ്വരുപിയായ അങ്ങേക്കു 
നമസ്കാരം; നമസ്കാരം നമസ്കാരം. 


പന്നിയും അന്നവും 


ഹൃദയമാണ്‌ ഈശ്വരന്‍െറ അഥവാ ബ്രഹ്മത്തിന്‍െറ ഇരിപ്പിടം, 
എന്നുപറഞ്ഞാല്‍ ആദ്യമായി ഈശ്വരനെ കണ്ടെത്തേണ്ടതവിടെയാ 
ണന്നര്‍ഥം. ഹൃദയത്തില്‍ കുടികൊള്ളുന്ന ബോധവസ്തുവില്‍ നിന്നും 
അപാനനും പ്രാണനും വേര്‍തിരിഞ്ഞു ശരീരത്തെ പ്രവര്‍ത്തിപ്പിക്കാന്‍ 
തുടങ്ങുന്നതോടെ ദേഹബുദ്ധി വന്നിട്ട്‌ ആത്മാനുഭവം നഷ്ടപ്പെട്ടു പോകുന്നു. 
വേര്‍തിരിഞ്ഞു വിരുദ്ധമാര്‍ഗങ്ങളില്‍ സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ 
അപാനവായുവിനെയും പ്രാണവായുവിനെയും ഹൃദയകേന്ദ്രത്തില്‍ 
ഒരുമിപ്പിച്ചു പിടിച്ചു നിര്‍ത്താന്‍ കഴിഞ്ഞാല്‍ അതോടെ ആനന്ദഘനമായ 


74-2003 13 


194 ശ്ര?മാരായണെ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


ആത്മാവ്‌ തെളിയുന്നു. ഇതിനുവേണ്ടിയാണ്‌ യോഗിമാര്‍ പ്രാണായാമം 
അഭ്യസിക്കുന്നത്‌. അഭ്യാസബലംകൊണ്ടു കുംഭകപ്പാണായാമം നല്ലപോലെ 
വശപ്പെട്ടാല്‍ കുണ്ഡലിനീ പ്രസരത്തോടെ ആത്മാനുഭവം തെളിയുന്നു. 
കുണ്ഡലിനീപ്രസരത്തോടെ ഇന്ദ്രിയങ്ങളും മനസ്സും ശീതളപ്രാണധാരയില്‍ 
അലിഞ്ഞു ചേര്‍ന്നു പ്രാണന്‍ നാഡികളില്‍ നൃത്തംവച്ചു ദേഹമാസകലം 
പരക്കുന്നതായി തോന്നും. അക്കാര്യമാണ്‌ “വിഴുങ്ങിയെന്നെ ഇന്ദ്രിയങ്ങ 
ളോടുടന്‍” നടിച്ചിടും എന്ന ഭാവംകൊണ്ട്‌ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 
കുണ്ഡലിനീ പ്രസരത്തിന്‍െറ ആരംഭത്തില്‍ പ്രാണാഗ്നിയില്‍ കര്‍മവാസനകള്‍ 
എരിഞ്ഞു ചാമ്പലാകുന്നതുപോലെ തോന്നും. അതുകൊണ്ടാണ്‌ ശിവനെ 
“അഗ്നിശൈലമേ!” എന്ന്‌ സംബോധനചെയ്തിരിക്കുന്നത്‌. അഗ്നി 
പര്‍വതത്തില്‍ നിന്നെന്നപോലെ മുക്കണ്ണനായ ശിവന്‍െറ മൂന്നാംകണ്ണില്‍ 
നിന്നും പൊട്ടിപ്പുറപ്പെട്ട അഗ്നിജ്വാല കാമനെ എരിച്ചു ചാമ്പലാക്കിയ കഥ 
പ്രസിദ്ധമാണല്ലോ. ദേഹമദ്ധ്യത്തിലുള്ള ഹൃദയകേന്ദ്രത്തില്‍ നിന്നും താഴോട്ടു 
പ്രസരിക്കുന്ന പ്രാണനാണപാനന്‍. മലമൂഗ്രവിസര്‍ജ്ജനങ്ങള്‍ അപാനപ്രവര്‍ 
ത്തനങ്ങളാണ്‌. ചെളിനിറഞ്ഞസ്ഥലങ്ങളില്‍ മലിനപദാര്‍ഥ ങ്ങളുമായി 
ബന്ധപ്പെടുന്ന ജീവിയാണല്ലോ പന്നി. അതുകൊണ്ടാണ്‌ അപാനനെ 
പന്നിയായി ചിത്രീകരിച്ചിരിക്കുന്നത്‌. ഹൃദയകേന്ദത്തില്‍ നിന്നും 
ദേഹത്തിന്‍െറ ഉപരിതലത്തിലേക്ക്‌ പ്രസരിക്കുന്ന വായുവാണ്‌ പ്രാണന്‍. 
സൂര്യരപകാശമുള്‍ക്കൊള്ളുന്നുതാണ്‌ പ്രാണന്‍. അതുകൊണ്ടിതിനെ 
മുകളിലേക്കു പറക്കുന്ന അരയന്നമായി ചിത്രീകരിച്ചിരിക്കുന്നു. പ്രാണനും 
അപാനനും രണ്ടു എതിര്‍ മാര്‍ഗങ്ങളിലേക്കു പാഞ്ഞുപോയതോടെ ഭഗവാനെ 
ഹൃദയത്തില്‍ കാണാതായി. ഇക്കാര്യമാണ്‌ “കണ്ടതില്ല നിന്നെയിന്നും” 
എന്നുപറഞ്ഞിരിക്കുന്നത്‌. ഈ അപാന്രരാണന്മാരെ ഹൃദയകേന്ദ്രത്തില്‍ 
ഒരുമിപ്പിച്ചു കുണ്ഡലിനിയെ ഉണര്‍ത്തി കര്‍മവാസനകളെ ദഹിപ്പിച്ച്‌ 
ശീതളപ്രാണധാരയില്‍ മനസ്സ്‌ അലിയിച്ചുചേര്‍ത്ത്‌ തനിക്ക്‌ ആത്മാനുഭവം 
ഉണ്ടാക്കിതരണേയെന്നാണ്‌ ഭക്തന്‍െറ അപേക്ഷ. അതിനായി ഭക്തന്‍ 
ഭഗവാനെ തെരുതെരെ നമിക്കുന്നു. ഈ “സദാശിവദര്‍ശനം' പ്രദാനം ചെയ്ത 
ഗുരുവിനെ നമുക്കും തെരുതെരെ നമിക്കാം. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


3 


ശിവശതകം 


1888-ലാണ്‌ ഗുരുദേവന്‍ അരുവിപ്പുറത്ത്‌ ശിവപ്രതിഷ്ഠ നടത്തി 
യത്‌. ശ്രീ ശങ്കരഭഗവത്പാദരെപ്പോലെ ബ്രഹ്മപ്രതീകങ്ങളില്‍ ശിവനെ 
കൂടുതല്‍ ഇഷ്‌ടപ്പെട്ടിരുന്ന പരമാദ്വൈതിയായിരുന്നു ഗുരുദേവനും. ഗുരു 
ദേവപ്രതിഷ്ഠകളില്‍ അധികവും ശിവപ്രതിഷ്ഠകളാണല്ലോ. സ്ത്രോത്ര 
രചനയിലും ശ്രീശങ്കരനെപ്പോലെ ശിവനു പ്രാധാന്യം നല്‍കിയിരി 
ക്കുന്നു. അരുവിപ്പുറത്തെ പ്രതിഷ്ഠ കഴിഞ്ഞു ശിവോപാസകന്മാരായ 
ഭക്തന്‍മാര്‍ക്കുവേണ്ടി അവിടെവച്ചു തന്നെ ശിവശതകം രചിച്ചു 


എന്നാണ്‌ കേട്ടിട്ടുള്ളത്‌. 


ശിവശതകം നൂറു പദ്യങ്ങളടങ്ങുന്ന ഒരു ശിവസ്തുതിയാണ്‌. ഭക്ത 
ന്മാര്‍ക്ക്‌ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ജനിപ്പിക്കുകയാണിതിന്‍െറ 
ലക്ഷ്യം. യവനകാലത്ത്‌ തന്നെ പരവൈരാഗിയായിത്തീര്‍ന്നു ്രഹ്മസാ 
ക്ഡാത്കാരം നേടിയശേഷം രചിച്ച ഈ കൃതി ഗുരുദേവന്‍െറ മനോവികാര 
ങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു എന്ന്‌ കരുതിക്കൂട. ഭക്തിരസം ഉറിനില്‍ക്കുന്ന 
ഈ സരസ്വതീവിലാസം ഏതു ഭക്തനെയും വൈരാഗ്യജ്ഞാനങ്ങളില്‍ കൊ 
ണ്ടെത്തിക്കാന്‍ കരുത്തുള്ള ഒരു സ്തോത്രരത്നം തന്നെയാണ്‌. ഇതു നിര 
ന്തരം പാരായണം ചെയ്യുന്നവര്‍ക്ക്‌ സകല ദുരിതങ്ങളും മാറി സത്യബോധ 
മുളവാകുന്നതാണ്‌. 


അഴകൊടു ഭാരതയുദ്ധമഗ്രിയിന്മേൽ 
മുഴുചെവിയന്‍മുറികൊമ്പുകൊണ്ടുമുന്നം 
എഴുതിനിറച്ചെളിയോര്‍ക്കിണങ്ങി നില്‍ക്കും 

മുഴുമുതലാകിയ മൂര്‍ത്തി കാത്തുകൊള്‍ക! 1 


അരുമറനാലുമൊരിക്കലോതിമുന്നം 

കരിമുകില്‍വര്‍ണ്ണനു പങ്കുചെയ്തുനല്‍കി 
പരമതുവള്ളുവര്‍നാവിലും മൊഴിഞ്ഞ 

പ്പരിമളഭാരതി കാത്തുകൊള്‍ക നിത്യം! 2 


കനകമയില്‍ മുകളേറി വേലുമേന്തി- 

ക്കനിവൊടു കണ്ണിണ കങ്കണം നിറഞ്ഞു 
ജനിമരണച്ചുടുകാടിലാടി വെണ്ണീ- 

റണിതിരുമേനി തുണയ്ക്കണം സദാമേ. 3 


196 


ശ്രിനാരായണ ഗുരുദേവക്യതികശ്‌ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം / 





സനകസനന്ദസനത്കുമാരര്‍മുന്‍പാം 
മുനിജനമോടുപദേശമോതിമുന്നം 
കനിവൊടുതെക്കുമുഖം തിരിഞ്ഞു കല്ലാല്‍- 
ത്തണലിലിരുന്നൊരുമൂര്‍ത്തി കാത്തുകൊള്‍ക! 


ശിവ!ശിവ! നിന്‍തിരുനാമമോര്‍ത്തുകണ്ടാ- 
ലെവിടെയുമൊന്നുമിതിന്നു തുല്യമില്ല 
ഇവ പലതുള്ളിലറിഞ്ഞിരുന്നുമീ ഞാ- 
നിവിടെയിവണ്ണമലഞ്ഞിടുന്നു കഷ്ടം! 


ഹരിഭഗവാനരവിന്ദസൂനുവും നിന്‍- 
തിരുവിളയാടലറിഞ്ഞതില്ലയൊന്നും; 
ഹരഹര! പിന്നെയിതാരറിഞ്ഞിടുന്നു 
കരളിലിരുന്നു കളിച്ചിടുന്ന കോലം? 


ചെറുപിറ ചെഞ്ചിടയിങ്കലാറുമേറും 
തിറമിയലും ഫണിമാലയും ത്രിപുരണ്ഡ- 
ക്കുറികളുമമ്മദനന്‍ ദഹിച്ച കണ്ണും 
പുരികവുമെന്നുമെനിക്കു കാണണം തേ. 


ദിനമണിതിങ്കളണിഞ്ഞ കണ്ണു രണ്ടും 

മണിമയകുണ്ഡലകര്‍ണ്ണയുഗ്മവും തേ, 
കനകതിലക്കുസുമം കുനിഞ്ഞുകൂപ്പി- 
ദിനമനുസേവകള്‍ ചെയ്തിടുന്നമുക്കും. 


പഴവിനയൊക്കെയറുത്തിടുന്ന തൊണ്ടി- 
പ്പഴമൊടുപോരിലെതിര്‍ത്തിടുന്ന ചുണ്ടും 
കഴുകിയെടുത്തൊരു മുത്തൊടൊത്ത പല്ലും 
മുഴുമതിപോലെ കവിള്‍ത്തടങ്ങളും തേ. 


അമൃതൊഴുകുംതിരമാലപോലെ തള്ളും 
തിമൃതയുതത്തിരുവാക്കുമെന്‍ ചെവിക്ക്‌ 
കുമറിയെരിഞ്ഞുകുമിഞ്ഞെഴും മനത്തീ- 
ക്കമൃതുചൊരിഞ്ഞതുപോലെയുള്ളനോക്കും. 


കുവലയമൊക്കെ വിളങ്ങിടുന്ന പുത്തന്‍ 
പവിഴമലയ്ക്കുമുളച്ചെഴും നിലാവും 
തഴുവിനവെണ്മണിതാരകങ്ങളും നി- 


ന്നൊഴിവറെ രക്ഷകള്‍ ചെയ്യുവാന്‍ തൊഴുന്നേന്‍. 


അരവവുമെല്ലുമിടയ്ക്കിടയ്ക്കണിഞ്ഞും 
കരിമുകില്‍ കണ്ടു കുനിഞ്ഞിടും കഴുത്തും 


ശിവശതകം 197 


വരദമഭീതി കുരംഗശൂലപാണി- 
ത്തിരുമലര്‍നാലുമണിഞ്ഞു കാണണം തേ. 12 


ഉരഗലസത്കൃതമാലമാല ചാര്‍ത്തി- 

പ്രിലസിതോരസിഭൂരി ഭൂതി പൂശി, 

പരിമളമുണ്ടു മുരണ്ടിടുന്ന വണ്ടിന്‍- 

നിരകളൊടും തിരുമേനിയെന്നു കാണാം? 13 


ഒഴുകിടുമംബരഗങ്ഗതന്‍െറ നീരില്‍ 
ച്ചുഴിയൊടുതുല്യമുദിച്ചെഴുന്ന നാഭി- 
ക്കുഴിയിലെഴുന്ന കളിന്ദകന്യമേലോ- 
ട്ടൊഴുകിടുമെന്നകണക്കു രോമരാജി. 14 


തുടയിണതന്നിലുരിച്ച വാരണത്തോല്‍ 
പടയുടയാടയുടുത്തതിന്‍പുറത്ത്‌ 

പടമൊരു കയ്യിലെടുത്തു വാലുമായി- 

ക്കടിയില്‍ മുറുക്കിയ കാഞ്ചിയെന്നുകാണാം? 15 


കരിയുരികെട്ടിയുടുത്തനന്തകച്ച- 

പ്പുറമതു പൂട്ടിയലങ്കരിച്ചു പാമ്പും 

പരിമളഭൂതി പൊതിഞ്ഞു പൂശിയന്തി- 

ത്തിരുവിളയാടലിതെന്നു കാണുമീ ഞാന്‍? 16 


മലരടി രണ്ടിലുമിട്ട പൂഞ്ചിലങ്ക- 

ക്കുലകള്‍ കൊരുത്തു കളിച്ചിടുന്നനേരം 

കലകലയെന്നു കിലുങ്ങിടും ചിലമ്പി- 

ന്നൊലി ചെവിരണ്ടിലുമെന്നു കേള്‍ക്കുമീ ഞാന്‍? 17 


മുടിനടുവാദി മുടിഞ്ഞു മൂന്നുമൊന്നായ്‌ 

വടിവൊടുനിന്നു വിളങ്ങിടും വിളക്കിന്‍ 

ചുടരൊളി ചുട്ടു തുടച്ചു ശോകമാകും 

കടലതുകൊണ്ടു കടന്നിടുന്നു കൂലം 18 


കുവലയനായകനര്‍ക്കനഗ്നിഹോതാ- 

വവനിതുടങ്ങിയ ഭൂതിയഞ്ചുമിന്നീ 

തവ മറിമയായമിതാര്‍ക്കറിഞ്ഞിടാവൂ 
കവിജനകല്‍പിതകാവ്യമെന്നപോലെ! 19 


മതികല ചൂടിയ പൊന്‍കുടം മതിക്കു- 
ള്ളതിമുദ്യകോമളനാടകം നടിപ്പാന്‍ 
കൊതിപെരുകുന്നതുകൊണ്ടു കണ്ടതെല്ലാ- 
മുദിതമിതൊക്കെയുമങ്ങു ചേരുമല്ലോ! 20 


198 ശ്രീനാരായണ ഗുരുദേവകൃതികശി സത്മുര്ണഷ്യാഖ്യഠാനം - ഭാഗം 7 


ഭഗവതിയമ്മ പകുത്തു പാതി വാങ്ങി- 
പ്പകുതി മുകുന്ദനു നല്‍കി മുന്നമേ നീ, 
ഭഗവതി നിന്‍തിരുമേനിതന്നിലിന്നോ- 
രഗതിയിരിപ്പതിനാഗ്രഹിച്ചിടുന്നു. 21 


പശുപതി പാശമൊഴിച്ചു പാഹിമാമോ- 
രശുഭമെനിക്കണയാതെതക്കവണ്ണം 

പിശിതമശിച്ചു പരുത്ത പിണ്ഡമോ ഞാ- 
നശുചിയിതെന്നകതാരിലോര്‍ത്തിടാത്തൂ? 22 


അതിസരണം വമി തന്നെ വന്നിതിന്നാ- 
ളതിപരിദേവനചെയ്തതൊക്കെയും നിന്‍- 

മതിയിലറിഞ്ഞു മറന്നുപിന്നെയും ഞാന്‍ 

ഗതിയറിയാതെ വലഞ്ഞിടുന്നു കഷ്ടം! 23 


മലയതിലുണ്ടു മരുന്നു മൂന്നു പാമ്പും 
പൂലിയുമതിന്നിരുപാടുമുണ്ടുകാവല്‍ 

പുലയനെടുത്തു ഭുജിച്ചു പാതിയിന്നും 

വിലസതി നീയുമെടുത്തുകൊള്‍ക നെഞ്ചേ! 24 


ധരണിയിലിങ്ങനെ വാഴുവാനസഹ്യം 

മരണവുമില്ല നമുക്കു പാര്‍ത്തുകണ്ടാല്‍ 

തരുണമിതെന്നു ധരിച്ചു താപമെല്ലാം 

സ്മരഹര തീര്‍ത്തെഴുന്നള്ളുകെന്‍െറ മുമ്പില്‍. 25 


വയറുപതപ്പതിനുണ്ടു കണ്ടതെല്ലാം 

കയറി മറിഞ്ഞു മരിച്ചിടുന്നതിന്‍മുന്‍ 

ദയ തിരുമേനി മനസ്സിലോര്‍ത്തു ഭക്തി- 
ക്കയറുകൊടുത്തുകരേററണം മനം മേ. 26 


അരുള്‍വടിവായൊരുപോല്‍ നിറഞ്ഞുനില്‍ക്കും 

പരമശിവന്‍ ഭഗവാനറിഞ്ഞു സര്‍വം 

സുരനദിതിങ്കളണിഞ്ഞ ദൈവമേ! നിന്‍ 

തിരുവടി നിത്യമനുഗ്രഹിച്ചിടേണം. 27 


മുഴുമതിമൂടു തുരന്നു മുത്തെടുത്ത- 
ക്കുഴിയിലടച്ച കുരംഗമുണ്ടു കയ്യില്‍ 
തഴലെരിയും പൊഴുതൂറി മൂലമോളം 
പുഴയൊഴുകുന്നതു വാഴ്ക ഭൂവിലെന്നും 28 


ശിവശതകം 199 


ജനിമൃതിരോഗമറുപ്പതിന്നു സഞ്ജീ- 

വനി പരമേശ്വരനാമമെന്നിയില്ല, 

പുനരതുമൊക്കെമറന്നു, പൂത്തുകായ്ക്കും 

പുനകൃതികൊണ്ടു നിറഞ്ഞുലോകമെല്ലാം. 29 


നരഹരിമൂര്‍ത്തി നമിച്ചിടുന്ന നെററി- 

ത്തിരുമിഴിതന്നിലെരിച്ച മാരനിന്നും 

വരുവതിനെന്തൊരു കാരണം പൊരിച്ചീ- 
ടെരിമിഴിതന്നിലിതൊന്നുകൂടെയിന്നും. 30 


പറവകള്‍ പത്തുമറുത്തുപററിനില്‍ക്കും 

കുറികളൊഴിച്ചു കരുത്തടക്കിയാടും 

ചെറുമണിചെന്നു ചെറുത്തു കാളനാഗം 
നെറുകയിലാക്കിയൊളിച്ചിടുന്നു നിത്യം 31 


ശിവ! ശിവ തത്ത്വമൊഴിഞ്ഞു ശക്തിയും നി- 

ന്നവധി പറഞ്ഞൊഴിയാതെ നാദവും നിന്‍ 

സവനമതിന്നു സമിത്തതാക്കി ഹോമി- 
പ്പരവനിവനെന്നരുളീടുകപ്പനേ! നീ. 32 


ചെറുമയിര്‍തോലുപൊതിഞ്ഞു ചത്തുപോവാന്‍ 
വരവുമെടുത്തു വലത്തുവായുവിന്മേല്‍ 

ചരുകുചുഴന്നു പറന്നിടുന്നവണ്ണം 

തിരിയുമതിങ്ങുവരാതെ തീയിടേണം. 33 


കരുമന ചെയ്തുകളിച്ചു കള്ളമെല്ലാം 
കരളിലമര്‍ത്തിയൊരല്പനെക്കുറിച്ച്‌ 
കരുണയിരുത്തിയനുഗ്രഹിച്ചിടേണം 

കരപെരുകിക്കവിയും സമുദ്രമേ! നീ 34 


തൊഴിലുകളഞ്ചുമൊഴിഞ്ഞുതോന്നിനില്‍ക്കും 
മുഴുമതിയാഴികടഞ്ഞെടുത്തു മുന്നം 
ഒഴുകിവരുന്നമൃതുണ്ടുമാണ്ടുപോകാ- 
തൊഴുവിലൊടുക്കമുദിക്കുമര്‍ക്കബിംബം 35 


ഒരുവരുമില്ല നമുക്ക്‌ നീയൊഴിഞ്ഞി- 

ങ്ങൊരുതുണ താണ്ഡവമൂര്‍ത്തി പാര്‍ത്തലത്തില്‍ 

സ്മരഹര! സാംബ! സദാപി നീ തെളിഞ്ഞി- 

ങ്ങൊരു കൃപനല്‍കുകിലെന്തുവേണ്ടു പിന്നേ? 36 


ഉമയൊടുകൂടിയടുത്തുവന്നുവേഗം 
മമ മതിമോഹമറുത്തു മെയ്കൊടുത്ത്‌ 


200 ശ്രീനാരായണ ഗുരുദേവക്യതികശി സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം / 


യമനുടെകയ്യിലകപ്പെടാതെയെന്നും 
സമനില തന്നു തളര്‍ച്ച തീര്‍ത്തിടേണം 37 


ചലമിഴിമാരുടെ ചഞ്ചു കണ്ടു നില്‍ക്കും 

നില നിടിലത്തിരുനോക്കു വച്ചറുത്ത്‌ 

പല പല ലീല തുടര്‍ന്നിടാതെ പാലി- 

ച്ചലിവൊടു നിന്‍ പദപങ്കജം തരേണം. 38 


കടിയിടയിങ്കലൊളിച്ചിരുന്നു കൂടും 

പൊടിയിലുരുണ്ടു വിരണ്ടു പോക്കടിപ്പാന്‍ 

അടിയനു സംഗതിവന്നിടാതിരുത്തി- 

പ്പടിയരുളീടുക പാര്‍വ്വതീശ! പോററീ! 39 


യമനൊടുമല്ലുപിടിപ്പതിന്നു നീതാ- 

നിമയളവും പിരിയാതിരുന്നുകൊള്‍ക; 

സുമശരസായകസങ്കടം സഹിപ്പാന്‍ 
നിമിഷവുമെന്നെയയക്കൊലാ മഹേശാ! 40 


സുഖവുമൊരിക്കലുമില്ല ദുഃഖമല്ലാ- 

തിഹപരലോകവുമില്ല തെല്ലുപോലും; 

സകലമതിങ്ങനെ ശാസ്ത്ര സമ്മതം ഞാന്‍ 
പകലിരവൊന്നുമറിഞ്ഞതില്ല പോററീ! 41 


ഒരു കുറി നിന്തിരുമേനി വന്നു മുന്നില്‍- 

ത്തിരുമുഖമൊന്നു തിരിച്ചു നോക്കിയെന്നില്‍ 

പെരുകിന സങ്കടവന്‍കടല്‍ കടത്തി- 

ത്തരുവതിനെന്നു തരം വരും ദയാലോ! 42 


അവനിയിലഞ്ചുരുവപ്പില്‍ നാലുമഗ്നി- 

ക്കിവയൊരുമൂന്നൊരു രണ്ടു കാററില്‍ വാനില്‍ 

തവ വടിവൊന്നു തഴച്ചെഴുന്നു കാണ്മാ- 

നെവിടെയുമുണ്ടു നിറഞ്ഞു നിന്നിടുന്നു. 43 


മലമകളുണ്ടൊരുപാടു മാറിടാതേ 

മുലകളുലഞ്ഞമൃതൂറി മോദമാകും 

മലമുകളീന്നൊഴുകും പുഴയാഴിയെന്‍ 
തലവഴിയെന്നൊഴുകുന്നിതു ശങ്കരാ! 44 


ഭസിതമണിഞ്ഞുപളുങ്കൊടൊത്തുനിന്നം- 
ഭസി തലയില്‍ തിരമാല മാല ചൂടി 


ശിവശതകം 201 


ശ്വസിതമശിക്കുമലംകൃതീകലാപി- 
ച്ചസി തിരുമേനിയിരങ്ങവേണമെന്നില്‍. 45 


അഹമൊരുദോഷമൊരുത്തരോടുചെയ്വാ- 
നകമലരിങ്കലറിഞ്ഞിടാതവണ്ണം 
സകലമൊഴിച്ചുതരേണമെന്നുമേ ഞാന്‍ 
ഭഗവദനഗഹപാത്രമായ്‌ വരേണം. 46 


പുരഹര, പൂരധമിതെന്തു”"ഞാന്‍ പിഴച്ചി- 
പൃരരവശഭാവമൊഴിഞ്ഞിടായ്വതിന്ന്‌ 

പുരമെരിചെയ്തതുപോലെ ജന്മജന്മാ- 
ന്തരവിനയൊക്കെയെരിക്കണം ക്ഷണം മേ. 47 


സുമശരവേല തുരത്തിയോട്ടി നീതാ- 
നമരണമെന്‍മനതാരിലെന്നുമെന്നില്‍ 

കുമതികുലം കൊലയാനപോലെ കുത്തി- 

ത്തിമിരനിരയ്ക്കു തിമിര്‍ത്തിടാതിരിപ്പാന്‍. 48 


ചുവയൊളിയൂറലൊഴിഞ്ഞു ശീതരശ്മി-- 
യ്ക്കവമതിചെയ്വതിനുള്ള നിന്‍കടാക്ഷം 

ഭവമൃതി മൂടുപറിഞ്ഞു പോകുമാറി- 

ങ്ങിവനുതരേണ, മതിന്നു വന്ദനം തേ. 49 


കരണവുമങ്ങുകുഴഞ്ഞുകണ്ണുരണ്ടും 
ചെരുകിയിരുണ്ടു ചമഞ്ഞു ജീവനാശം 
വരുമളവെന്നുമറിഞ്ഞുകൊള്ളുവാനും 
ഹര!ഹര! നിന്‍തിരുനാമമുള്ളില്‍ വേണം. 50 


ജയ ജയ ചന്ദരകലാധര! ദൈവമേ! 

ജയ ജയ ജന്മവിനാശന! ശങ്കര! 

ജയ ജയ ശൈലനിവാസ! സതാം പതേ! 

ജയ ജയ പാലയ മാമഖിലേശ്വര! 51 


ജയ ജിതകാമ! ജനാര്‍ദ്ദനസേവിത! 

ജയ ശിവ! ശങ്കര! ശര്‍വ! സനാതന! 

ജയ ജയ മാരകളേബരകോമള! 

ജയ ജയ സാംബ! സദാശിവ! പാഹി മാം 52 


കഴലിണകാത്തുകിടന്നു വിളിക്കുമെ- 
ന്നഴലവിടുന്നറിയാതെയിരിക്കയോ? 


202 ശ്രീനാരായണ ഗുരുദേവക്ൃയത?കശീ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1! 


പിഴപലതുണ്ടിവനെന്നു നിനയ്ക്കയോ? 
കുഴിയിലിരുന്നു കരേറുവതെന്നു ഞാന്‍? 53 


മഴമുകില്‍ വര്‍ണ്ണനുമക്ഷി പറിച്ചു നിന്‍- 
കഴലിണതന്നിലൊരര്‍ച്ചനചെയ്തുപോല്‍ 

കഴി വരുമോയിതിനിന്നടിയന്നു നിന്‍- 

മിഴിമുന നല്‍കിയനുഗ്രഹമേകണേ! 54 


ഒഴികഴിവൊന്നു പറഞ്ഞൊഴിയാതെ നി- 

ന്നഴലതിലിട്ടുരുകും മെഴുകെന്നപോല്‍ 
കഴലിണയിങ്കലടങ്ങുവതിന്നു നീ 

വഴിയരുളീടുക വാമദേവ, പോററീ! 55 


മലമുകളീന്നുവരുന്നൊരു പാറപോല്‍ 

മുലകുടിമാറിയ നാള്‍ മുതല്‍ മാനസം 
അലര്‍ശരസായകമല്ലുപിടിച്ചു നിന്‍- 

മലരടിയും ജഗദീശ! മറന്നു ഞാന്‍. 56 


കുലഗിരിപോലെയുറച്ചിളകാതെയി- 

ക്കലിമലമുള്ളിലിരുന്നു മറയ്ക്കയാല്‍ 

ബലവുമെനിക്കു കുറഞ്ഞുചമഞ്ഞു നി- 

ര്‍മ്മലനിലയെന്നു തരുന്നടിയന്നു നീ? 57 


കുലവുമകന്നു കുടുംബവുമങ്ങനേ 
മലയിലിരുന്നു മഹേശ്വരസേവനം 
കലയതു കാലമനേകഭയം ഭവാന്‍ 
തലയില്‍ വിധിച്ചതു സമ്മതമായ്‌ വരും. 58 


വകയറിയാതെ വലഞ്ഞിടുമെന്നെ നീ 
ഭഗവതിയോടൊരുമിച്ചെഴുനള്ളിവ- 

ന്നകമുരുകുംപടി നോക്കിടുകൊന്നു മാ- 
മഘമൊരുനേരമടുത്തുവരാതിനി. 59 


അരുവയര്‍തന്നൊടു കൂടിയോടിയാടി- 
ത്തിരിവതിനിത്തിരിനേരവും നിനപ്പാന്‍ 
തരമണയാതെയുരുക്കിയെന്മനം നി- 

ന്തിരുവടിയോടൊരുമിച്ചു ചേര്‍ത്തിടേണം 60 


ഒരു പിടി തന്നെ നമുക്ക്‌ നിനയ്ക്കിലി- 
ത്തിരുവടിതന്നിലിതെന്നി മററതെല്ലാം 

കരളിലിരുന്നു കളഞ്ഞഖിലം നിറ- 
ഞ്ഞിരിയിരിയെന്നരുളുന്നറിവെപ്പൊഴും. 61 


ശിവശതകം 203 





കരമതിലുണ്ടു കരുത്തുമടക്കി നി- 

ന്നരികിലിരുന്നു കളിപ്പതിനെന്നുമേ 

വരമരളുന്നതു വാരിധിയെന്നപോല്‍ 

കരുണ നിറഞ്ഞു കവിഞ്ഞൊരു ദൈവമേ! 62 


പുരമൊരുമുന്നുമെരിച്ച പുരാതനന്‍ 

ഹരിഹരമൂര്‍ത്തി ജയിക്കണമെപ്പൊഴും 

പുരിജട തന്നിലൊളിച്ചുകളിച്ചിടും 

സുരനദി തൂകുമൊരീശ്വര! പാഹി മാം. 63 


പരമൊരു തുന്‍പമെനിക്കു ഭവാനൊഴി- 

ഞ്ഞൊരുവരുമില്ല ദിംഗബര! നിന്‍പദം 
തരണമെനിക്കതുകൊണ്ടഘമൊക്കെയും 

തരണമഹങ്കരവാണി ഭവാര്‍ണ്ണവം. 64 


മിഴികളില്‍ നിന്നൊഴുകുന്നമ്ൃതത്തിര- 

പ്പൊഴികളില്‍ വീണൊഴുകും പരമാഴിയില്‍ 

ചുഴികളില്‍ നിന്നു ചുഴന്നു ചുഴന്നു നിന്‍- 
കഴല്‍കളില്‍വന്നണയുന്നതുമെന്നു ഞാന്‍? 65 


മഴപൊഴിയുന്നതുപോല്‍ മിഴിയിങ്കല്‍ നി- 
ന്നൊഴുകിയൊലിച്ചുരുകിത്തിരുവുള്ളവും 

പഴയൊരു ഭക്തജനം ഭവസാഗര- 

ക്കുഴിയതിനിന്നു കടന്നു കശ്മലന്‍ ഞാന്‍. 66 


വഴിയിലിരുന്നു വരുന്ന ബാധയെല്ലാ- 

മൊഴിയണമെന്നൊരു നേരമെങ്കിലും മേ 

മിഴികളില്‍ നിന്നമൃതൂറിയറിഞ്ഞു നിന്‍- 

കഴലിണകണ്ടു കളിപ്പതിനാഗ്രഹം 67 


പിഴ പലതുള്ളിലിരുന്നു പലപ്പൊഴും 

ചുഴല്‍വതുകൊണ്ടു ശിവായ നമോസ്തുതേ 

പഴിവരുമെന്നു നിനച്ചുരുകുന്നു ഞാ- 

നഴലതിലിട്ടലിയുന്നൊരു വെണ്ണപോല്‍. 68 


മിഴിമുനകൊണ്ടു മയക്കി നാഭിയാകും 

കുഴിയിലുരുട്ടി മറിപ്പതിന്നൊരുങ്ങി 

കിഴിയുമെടുത്തുവരുന്ന മങ്കമാര്‍തന്‍ 

വഴികളിലിട്ടു വലയ്ക്കൊലാ മഹേശാ! 69 


തലമുടി കോതി മുടിഞ്ഞു തക്കയിട്ട- 
ക്കൊലമദയാനകുലുങ്ങിവന്നു കൊമ്പും 


204 ശ്രാനാരായണ ഗുരുദേവഷ്യതികശ്‌ സന്ഥുരീണവ്യ്യാഖ്യാനം - ഭാഗം I 





തലയുമുയര്‍ത്തി വിയത്തില്‍ നോക്കി നില്‍ക്കും 
മുലകളുമെന്നെ വലയ്ക്കൊലാ മഹേശാ! 70 


കുരുവുകള്‍പോലെകുരുത്തുമാര്‍വിടത്തില്‍ 
കരളുപറിപ്പതിനങ്ങു കച്ചകെട്ടി 

തരമതു നോക്കിവരുന്ന തീവിനക്കി- 
ന്നൊരുകുറിപോലുമയയ്ക്കൊലാ മഹേശാ! 71 


കടലു ചൊരിഞ്ഞുകളഞ്ഞു കുപ്പകുത്തി- 

ത്തടമതിലിട്ടു നിറച്ചു കുമ്മി നാറി- 

ത്തടമുലയേന്തിവരുന്ന കൈവളപ്പെണ്‍- 

കൊടിയടിപാര്‍ത്തു നടത്തൊലാ മഹേശാ! 72 


കുരുതിനിറഞ്ഞുചൊരിഞ്ഞു ചീയൊലിക്കും 
നരകനടുക്കടലില്‍ ശ്രമിയാതെ, നിന്‍ 

ചരിതരസാമൃതമെന്നുടെ മാനസേ 

ചൊരിവതിനൊന്നു ചുളിച്ചു മിഴിക്കണം 73 


ശരണമെനിക്കു ഭവച്ചരണാംബുജം 
നിരുപമനിത്യനിരാമയമൂര്‍ത്തിയേ! 
നിരയനിരയ്ക്കൊരുനേരവുമെന്നെ നീ 
തിരിയുവതിന്നൊരുനാളുമയയ്ക്കൊലാ. 74 


പരമപാവന! പാഹി പുരാരയേ 

ദുരിതനാശന! ധൂര്‍ജ്ജടയേ നമഃ 
ചരണസാരസയുഗ്മനിരീക്ഷണം 

വരണതെന്നു വലാന്തകവന്ദിത! 75 


സരസിജായതലോചന!സാദരം 

സ്മരനിഷൂദന! മാമവ നീ പതേ! 

കരുണ നിന്മനതാരിലുദിക്കണം 
ഗിരിശ!മയ്യനുവാസരമെപ്പൊഴും. 76 


പുതിയപൂവു പറിച്ചു ഭവാനെ ഞാന്‍ 

മതിയിലോര്‍ത്തൊരു നേരവുമെങ്കിലും 

ഗതിവരും പടി പൂജകള്‍ചെയ്തതി- 

ല്ലതിനുടേ പിഴയോയിതു ദൈവമേ! 77 


പതിവതായിയൊരിക്കലുമെന്മനം 
കുതിയടങ്ങിയിരിക്കയുമില്ലയേ! 

മതിയുറഞ്ഞ ജടയ്ക്കണിയുന്ന നീ- 

രതിരഴിഞ്ഞൊഴുകീടിന മേനിയേ! 78 


ശിവശതകം 205 


വിധിവരച്ചതു മാറിവരാന്‍ പണി 

പ്രതിവിധിക്കുമകററരുതായത്‌ 

ഇതി പറഞ്ഞുവരുന്നു മഹാജനം 
മതിയിലൊന്നടിയന്നറിയാവതോ? 79 


സ്തുതിപറഞ്ഞിടുമെങ്കിലനാരതം 
മുദിതരാകുമശേഷജനങ്ങളും 
അതുമിനിക്കരുതേണ്ടതില്‍നിന്നെഴും- 

പുതയലും ബത! വേണ്ട ദയാനിധേ! 80 


അതിരൊഴിഞ്ഞു കവിഞ്ഞൊഴുകുന്ന നി- 
ന്നതിരസക്കരുണത്തിരമാലയില്‍ 

ഗതിവരുംപടിമുങ്ങിയെഴുന്നു നി- 

ല്പതിനു നീയരുളേണമനുഗ്രഹം. 81 


കുമുദിനിതന്നിലുദിച്ചു കാലുവീശി- 

സ്റുമശരസാരഥിയായ സോമനിന്നും 

കിമപി കരങ്ങള്‍ കുറഞ്ഞു കാലുമൂന്നി- 

ത്തമസി ലയിച്ചു തപസ്സു ചെയ്തിടുന്നു. 82 


കലമുഴുവന്‍ തികയും പൊഴുതായ്വരും 
വിലയമിതെന്നകതാരില്‍ നിനയ്ക്കയോ ? 
അലര്‍ശരമൂലവിരോധിയതായ നിന്‍- 

തലയിലിരുന്നു തപിക്കരുതിന്നിയും. 83 


അലയൊരുകോടിയലഞ്ഞു വരുന്നതും 

തലയിലണിഞ്ഞു തഴച്ചുസദായ്പൊഴും 

നിലയിളകാതെ നിറഞ്ഞു ചിദംബര- 
സ്ഥലമതിലെപ്പൊഴുമുള്ളവനേ! നമഃ 84 


മലമുകളേറി വധിച്ചു മൃഗങ്ങള്‍തന്‍- 
തൊലികളുരിച്ചു തരുന്നതിനിന്നിവന്‍ 
അലമലമെന്നു നിനച്ചെഴുനള്ളിയാല്‍ 
പല ഫലിതങ്ങള്‍പറഞ്ഞു ചിരിക്കുമോ? 85 


നിലയനമേറി ഞെളിഞ്ഞിരുന്നിവണ്ണം 

തലയണപോലെ തടിച്ചു തീററി തിന്ന്‌ 

തുലയണമെന്നു പുരൈവ ഭവാനുമെന്‍ 

തലയില്‍ വരച്ചതിതെന്തൊരു സങ്കടം! 86 


കലിപുരുഷന്‍ കടുവാപിടിപ്പതിന്നായ്‌ 
മലയിലിരുന്നുവരുന്ന വാറുപോലെ 


206 ശീനാരായണ ഗുരുദേവക്യതികള്‍ സന്മുര്ണഡ്യാഖ്യാനം - ഭാഗം / 


കലിയുഗമിന്നിതിലെങ്ങുമുണ്ടുകാലും 
തലയുമറുത്തു കരസ്ഥമാക്കുവാനായ്‌. 87 


മലര്‍മണമെന്നകണക്കുമൂന്നുലോക- 

ത്തിലുമൊരുപോലെ പരന്നു തിങ്ങിവീശി 
കലശജലപ്രതിബിംബനഭസ്സുപോല്‍ 

പലതിലുമൊക്കെ നിറഞ്ഞരുളേ! ജയ 88 


മലജലമുണ്ടൊരുപാടു നിറഞ്ഞു മു- 

മ്മലമതില്‍ മുങ്ങിമുളച്ചുളവാകുവാന്‍ 

വിളനിലമങ്ങു വിതച്ചു പഴുത്തറു- 

ത്തുലകര്‍ഭുജിച്ചലയുന്നതു സങ്കടം. 89 


പലിതജരാമരണങ്ങള്‍ പലപ്പൊഴും 

പുലിയതുപോലെ വരുന്നു പിടിക്കുവാന്‍ 
പൊലിവിതിനെന്നുവരും ഭഗവാനുടെ 
കളിയിവയൊക്കെയനാദിയതല്ലയോ? 90 


ചില സമയം ശിവസേവ മുഴുക്കയാ- 
ലിളകരുതാതെയിരുന്നലിയും മനം 

പലപൊഴുതും ഭഗവാനുടെ മായയില്‍ 
പലകുറിയിങ്ങനെതന്നെയിരിക്കയോ? 91 


അപജയമൊന്നുമെനിക്കണയാതിനി- 

ത്തപസി നിരന്തരമെന്മലമൊക്കെയും 

സപദി ദഹിച്ചു സുഖം തരുവാനുമെന്‍- 
ജപകുസുമത്തിരുമേനി ജയിക്കണം. 92 


അവമതിചെയ്തു തഴച്ചകാടു തന്നില്‍ 

ഭവമൃതിവിത്തുമുളച്ചു മൂടുമുന്നി 

ഭുവനമതിങ്കലിരുന്നു മണ്ണുതിന്നും 

ശവമെരി തിന്നുവതോ നരിക്കൊരുണോ? 93 


ജനകനുമമ്മയുമാത്മസഖിപ്രിയ- 
ജനവുമടുത്തയല്‍വാസികളും വിനാ 

ജനനമെടുത്തു പിരിഞ്ഞിടുമെപ്പൊഴും 

തനിയെയിരിപ്പതിനേ തരമായ്‌ വരൂ. 94 


അണയിലിരുന്നരുളീടുമനുഗ്രഹം 

ദിനമണി ചൂടിയ തമ്പുരാനിതൊന്നും 

അണുവളവും പിരിയാതെയിരിക്കുമെന്‍- 

മണികള്‍ നമുക്കുവരും പിണിതീര്‍ത്തിടും. 95 


ശിവശതകം 207 


പിണിയിനിക്കണയാതെയിനിത്തിരു- 

പ്പണിവിടയ്ക്കൊരു ഭക്തിയുറയ്ക്കണം 
തണലിലിരുന്നരുളുന്നതു ചെഞ്ചിട- 
യ്ക്കണിയുമംബരഗംഗയുടേ തിര. 96 


അണിമുടിക്കണിയും തിരമാലയില്‍ 
തണിയുമെന്‍വ്യസനങ്ങളതൊക്കെയും 
പണിയറുപ്പതിനെപ്പൊഴുമത്തിരു- 

ക്കണികള്‍ കാട്ടുക കാമവിനാശന! 97 


പണിയുമപ്ഫണിമാല പിരിച്ചുചേര്‍- 
ത്തണിയുമച്ചിടയാടിവരുന്ന നി 
ന്നണിമുഖാംബുജമക്ഷികള്‍കൊണ്ടിനി- 

ക്കണിയണം കരുണാകലശാംബുധേ! 98 


അമരവാഹിനിപൊങ്ങിവരും തിര- 

യ്ക്കമരമെന്നകണക്കു പടങ്ങളും 

സമരസത്തില്‍ വിരിച്ചരവങ്ങളോ- 

ടമരുമച്ചിടയാടിയടുക്കണം. 99 


കുളിര്‍മതികൊണ്ടുകളിര്‍ത്തുലോകമെല്ലാ- 

മൊളിതിരളുന്നൊരു വെണ്ണിലാവു പൊങ്ങി 
തെളുതെളെവീശിവിളങ്ങി ദേവലോക- 

ക്കുളമതിലാമ്പല്‍ വിരിഞ്ഞുകാണണം മേ! 100 


വ്യാഖ്യാനം 


ഇഷ്ടദേവതാരുപത്തിലുള്ള ശിവഭജനത്തിന്‌ ശക്തിയും ഏകാഗ്രതയും 
വര്‍ദ്ധിപ്പിക്കാന്‍ ഭക്തജനങ്ങളെ ഉദ്ദേശിച്ച്‌ ശ്രീനാരായണഗുരുദേവന്‍ നൂറുപ 
ദ്യങ്ങളില്‍ രചിച്ച ശിവസ്തുതിയാണ്‌ ശിവശതകം. അദ്വൈതികളില്‍ പലരും 
തികഞ്ഞ ശിവഭക്തരാണ്‌. ശ്രീശങ്കരഭഗവത്പാദരുടെ ശിവസ്ത്രോത്രങ്ങള്‍ 
പ്രസിദ്ധങ്ങളാണല്ലോ. ഗുരുദേവനാണെങ്കില്‍ ക്ഷേത്രങ്ങളില്‍ അധികവും 
ഇഷ്ടദേവതാമൂര്‍ത്തിയായി ശിവനെയാണ്‌ പ്രതിഷ്ഠിച്ചിട്ടുള്ളതും. ഭക്തിയും 
ചിത്തശുദ്ധിയും ജ്ഞാനവും വളര്‍ത്തി ഒരു ഭക്തനെ പരമസത്യത്തോട 
ടുപ്പിക്കാന്‍ അസാധാരണമായ കഴിവുള്ള ഒരുത്തമസ്തോത്രമാണ്‌ ശിവശ 
തകം. 

സ്തോത്രരചനയ്ക്കും ഭക്തന്‍െറ സാധനാനുഷ്ഠാനങ്ങള്‍ക്കും വിഘ്ന 
മൊന്നും വരാതെ കാത്തുകൊള്ളാന്‍ ആദ്യമായി ഗണപതിയോട്‌ പ്രാര്‍ത്ഥി 
ക്കുകയാണ്‌ ഒന്നാം പദ്യത്തില്‍.- 


208 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 





1 അഴകൊടു ഭാരതയുദ്ധമ്രദിയിന്മേല്‍ 
മുഴുചെവിയന്‍മുറികൊമ്പുകൊണ്ടുമുന്നം 
എഴുതിനിറച്ചെളിയോര്‍ക്കിണങ്ങി നില്‍ക്കും 
മുഴുമുതലാകിയ മൂര്‍ത്തി കാത്തുകൊള്‍ക. 

മുന്നം-വ്യാസമഹര്‍ഷി ഭാരതം രചിച്ചകാലത്ത്‌; മുഴുചെവിയന്‍-നല്ല 
വണ്ണം കേള്‍ക്കാന്‍ കഴിവുള്ള വലിയ ചെവിയുമായി; മുറികൊമ്പുകൊണ്ട്‌- 
പണ്ടേ മുറിഞ്ഞുപോയ തന്‍െറ കൊമ്പിന്‍െറ കഷണം കൊണ്ട്‌; അദ്രിയിന്മേല്‍- 
പര്‍വ്വതത്തില്‍; ഭാരതയുദ്ധം-യുദ്ധപ്രധാനമായ മഹാഭാരതമെന്ന ഇതിഹാസം; 
എഴുതി-എഴുതിപൂര്‍ത്തിയാക്കി; എളിയോര്‍ക്ക്‌-സത്യാന്വേഷികളായ ഭക്ത 
ജനങ്ങള്‍ക്ക്‌;ഇണങ്ങി നില്‍ക്കും-അനുഗ്രഹമരുളിനില്‍ക്കുന്ന; മുഴുമുതലാ 
കിയ-പൂര്‍ണ്ണരബഹ്മത്തിന്‍െറ തന്നെ പ്രകടരുപമായ; മൂര്‍ത്തി-വിഘ്നേശ്വര 
മൂര്‍ത്തി; കാത്തുകൊള്‍ക-നമ്മെ രക്ഷിക്കുമാറാകട്ടെ. 
വ്യാസമഹര്‍ഷി ഭാരതം രചിച്ചകാലത്ത്‌ നല്ലവണ്ണം കേള്‍ക്കാന്‍ കഴി 
വുള്ള വലിയ ചെവിയുമായി പണ്ടേ മുറിഞ്ഞുപോയ തന്‍െറ കൊമ്പിന്‍െറ 
കഷണം കൊണ്ട്‌ യുദ്ധരപധാനമായ മഹാഭാരതമെന്ന ഇതിഹാസം പര്‍വത 
ത്തില്‍വച്ച്‌ എഴുതിപൂര്‍ത്തിയാക്കി സത്യാന്വേഷികളായ ഭക്തജനങ്ങള്‍ക്ക്‌ 
അനുഗ്രഹമരുളിനില്‍ക്കുന്ന പൂര്‍ണ്ണ്രബഹ്മത്തിന്‍െറ തന്നെ പ്രകടരൂപമായ 
വിഘ്നേശ്വരമൂര്‍ത്തി നമ്മെ രക്ഷിക്കുമാറാകട്ടെ. 


മുഴുമുതലാകിയ മൂര്‍ത്തി കാത്തുകൊള്‍ക 

പൂര്‍ണ്ണവസ്തുവാണ്‌ മുഴുമുതല്‍. പര്രബഹ്മമാണു പൂര്‍ണ്ണ വസ്തു. 
വിഘ്നേശ്വരൻ ബ്രഹ്മത്തിന്‍െറ പ്രതീകമാണ്‌. ഏതിഷ്ടദേവതയും ്രഹ്മ 
ത്തിന്‍െറ പ്രതീകമായി അംഗീകരിക്കപ്പെടണമെന്ന ഉപാസനാരഹസ്യമാണ്‌ 
മുഴുമുതലാകിയ മൂര്‍ത്തി എന്ന പ്രയോഗം കൊണ്ട്‌ ഗുരുദേവന്‍ വെളിപ്പെടു 
ത്തിയിരിക്കുന്നത്‌. വേദവ്യാസഭഗവാന്‍ ഹിമവത്‌ പ്രാന്തത്തിലുള്ള തന്‍െറ ആ 
ശ്രമത്തിലിരുന്ന്‌ മഹാഭാരതരചനയ്ക്ക്‌ ഒരുമ്പെട്ടു. താന്‍ പറയുന്നതെഴുതാന്‍ 
ആരാണുള്ളതെന്നദ്ദേഹം ചിന്തിച്ചു. പെട്ടെന്നു ര്രഹ്മാവ്‌ ഗ്രത്യക്ഷപ്പെട്ട്‌ ലേ 
ഖകനായി ഗണേശനെ സ്മരിക്കാന്‍ നിര്‍ദ്ദേശിച്ചു. ഹേരംബന്‍ എത്തിച്ചേരു 
കയും മഹര്‍ഷി പറഞ്ഞപ്രകാരം ഭാരതം എഴുതിച്ചേര്‍ക്കുകയും ചെയ്തു. 
തന്‍െറ തന്നെ മുറിഞ്ഞകൊമ്പാണ്‌ ലേഖനിയായി ഉപയോഗിച്ചത്‌. പരശുരാ 
മനുമായുണ്ടായ ഒരു മല്‍പിടിത്തത്തില്‍ ഗണപതിയുടെ കൊമ്പ്‌ മുറിഞ്ഞ 
കഥ പ്രസിദ്ധമാണല്ലോ. മുഴുചെവിയന്‍ എന്ന വിശേഷണം കൊണ്ട്‌ ശ്രദ്ധാ 
പൂര്‍വ്വം കേട്ടെഴുതി എന്നു സൂചിപ്പിച്ചിരിക്കുന്നു. ഭാരത രചന സത്യാന്വേഷി 
കള്‍ക്ക്‌ വലിയൊരനുഗ്രഹമാണെന്ന്‌ വ്യക്തമാക്കാനാണ്‌ എളിയോര്‍ക്കിണ 
ങ്ങിനില്‍ക്കും എന്ന്‌ പ്രസ്താവിച്ചിരിക്കുന്നത്‌. ലോകത്തിനുവേണ്ടി ഇത്ര മഹ 
ത്തായ ഒരു കാര്യം ചെയ്ത ഗണേശന്‍ അപേക്ഷിച്ചാല്‍ രക്ഷിക്കാതിരിക്ക 
യില്ലെന്ന്‌ സൂചന. 

വിഘ്നേശ്വര വന്ദനം കഴിഞ്ഞ്‌ ആചാരമനുസരിച്ച്‌ സരസ്വതി വന്ദനം 
നടത്തുകയാണ്‌ ഗുരുദേവന്‍ രണ്ടാം പദ്യത്തില്‍. 


ശിവശതകം 209 


2 അരുമറനാലുമൊരിക്കലോതിമുന്നം 
കരിമുകില്‍വര്‍ണ്ണനു പങ്കുചെയ്തുനല്‍കി 
പരമതുവള്ളുവര്‍നാവിലും മൊഴിഞ്ഞ 
പ്ൃരിമളഭാരതി കാത്തുകൊള്‍ക നിത്യം 
മുന്നം-സൃഷ്ടിയുടെ ആദിയില്‍; അരുമറനാലും-ദിവ്യങ്ങളായ വേദ 
ങ്ങള്‍ നാലും; ഒരിക്കലോതി-ആദ്യമായി വെളിപ്പെടുത്തിയിട്ട്‌; കരിമുകില്‍ വര്‍ 
ണ്ണനു-കൃഷ്ണനാമാവായ വേദ വ്യാസഭഗവാന്‍; പങ്കുചെയ്തു നല്‍കി- 
നാലായി വേര്‍തിരിച്ചു കാട്ടികൊടുത്ത്‌;പരം അതു- തുടര്‍ന്ന്‌ പരമസത്യം 
പ്രതിപാദിക്കുന്ന ആ വേദം;വള്ളുവര്‍നാവിലും-തിരുക്കുറളിന്‍െറ കര്‍ത്താവും 
മഹാസിദ്ധനുമായ വള്ളുവരുടെ നാവിലൂടെയും; മൊഴിഞ്ഞ്‌ -ജനങ്ങളെ 
കേള്‍പ്പിച്ചുവിളങ്ങുന്ന; അപ്പരിമളഭാരതി-സത്യത്തിന്‍െറ സൌരഭ്യം നിറഞ്ഞ 
ആ ദേവി സരസ്വതി; നിത്യം കാത്തുകൊള്‍ക-സദാ നമ്മെ രക്ഷിക്കുമാറാ 
കണം. 
സൃഷ്ടിയുടെ ആദിയില്‍ ദിവ്യങ്ങളായ വേദങ്ങള്‍ നാലും ആദ്യമായി 
വെളിപ്പെടുത്തിയിട്ട്‌ കൃഷ്ണനാമാവായ വേദ വ്യാസഭഗവാന്‍ നാലായി വേര്‍ 
തിരിച്ചു കാട്ടികൊടുത്തു തുടര്‍ന്ന്‌ പരമസത്യം പ്രതിപാദിക്കുന്ന ആ വേദം 
തിരുക്കുറളിന്‍െറ കര്‍ത്താവും മഹാസിദ്ധനുമായ വള്ളുവരുടെ നാവിലൂടെയും 
ജനങ്ങളെ കേള്‍പ്പിച്ചുവിളങ്ങുന്ന സത്യത്തിന്‍െറ സരഭ്യം നിറഞ്ഞ ആ ദേവി 
സരസ്വതി സദാ നമ്മെ രക്ഷിക്കുമാറാകണം. 


അപ്പരിമളഭാരതി കാത്തുകൊള്‍ക നിത്യം 


വാക്കാണല്ലോ സരസ്വതിയുടെ പ്രകടരൂപം. പരമാത്മാവിന്‍െറ നിശ്വാ 
സരൂപമായി പുറപ്പെട്ട ആദിവചനങ്ങളാണ്‌ വേദങ്ങളെന്നു കരുതപ്പെടുന്നത്‌. 
അങ്ങനെ വേദങ്ങളുടെ രൂപത്തില്‍ സരസ്വതി ആദ്യം പ്രകടമായി. തുടര്‍ന്ന്‌ 
സരസ്വതി തന്‍െറ സ്വരൂപമായ വേദങ്ങളെ നാലായി പകുത്ത്‌ വേദവ്യാസനു 
സംഭാവന ചെയ്തു. വേദങ്ങളെ ജൂക്ക്‌, യജുസ്സ്‌, സാമം, അഥര്‍വ്വം എന്ന്‌ നാ 
ലായി പകുത്തു ചിട്ടപ്പെടുത്തിയതു വ്യാസഭഗവാനാണല്ല്ലോ. വ്യാസന്‍െറ നിറം 
കരിമുകിലിന്‍േറതാണ്‌. അതുകൊണ്ട്‌ കൃഷ്ണന്‍ എന്നത്‌ വ്യാസന്‍െറയും 
പര്യായമാണ്‌. വ്യാസന്‍െറ അമ്മ മുക്കുവത്തിയും വ്യാസന്‍െറ അച്ഛന്‍െറ 
അമ്മ പറച്ചിയുമായിരുന്നു. ചതുര്‍വേദങ്ങളെയും സംഗ്രഹിച്ച്‌ വള്ളുവര്‍ തമി 
ഴില്‍ തിരുക്കുറള്‍ എന്ന പ്രസിദ്ധ കൃതി രചിച്ചു. തമിഴരുടെ വേദമായിട്ടാണ്‌. 
തിരുക്കുറള്‍ അറിയപ്പെടുന്നത്‌. സത്യസ്വരുപവും, ധര്‍മ്മാചാരങ്ങളും സൂത്ര 
പ്രായമായി പ്രതിപാദിക്കുന്നതുകൊണ്ടാണ്‌ ഗ്രന്ഥത്തിന്‌ തിരുക്കുറള്‍ എന്ന്‌ 
പേരിട്ടത്‌. ശ്രീനാരായണഗുരുദേവന്‍ തന്നെ തിരുക്കുറളിന്‍െറ ഏതാനും ഭാഗം 
ഭാഷയിലേക്ക്‌ വിവര്‍ത്തനം ചെയ്തിട്ടുണ്ട്‌. വള്ളുവരുടെ അമ്മ പറച്ചിയും 
അച്ഛന്‍െറ അമ്മ പുലച്ചിയും ആയിരുന്നു എന്നാണ്‌ ഐതിഹ്യം. പുലയരു 
ടെയും പറയരുടെയും പാരമ്പര്യമുള്ള വ്യാസഭഗവാനും തിരുവള്ളുവരും വിക 
സിപ്പിച്ചെടുത്ത വേദങ്ങള്‍ക്ക്‌ പില്‍ക്കാലത്ത്‌ ഒട്ടേറെപ്പേര്‍ അനധികാരികളാ 
യെങ്കില്‍ അതൊരു വന്‍ചതിയായിരുന്നു എന്ന്‌ സ്പഷ്ടമല്ലേ? ഏതായാലും 


74-2003 14 


210 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം I 





സരസ്വതിയുടെ പ്രകടരുപമായ വേദങ്ങള്‍ ഉടനീളം സത്യത്തിന്‍െറ പരിമളം 
ഉള്‍കൊള്ളുന്നവയാണ്‌. അതുകൊണ്ടാണ്‌ ഗുരുദേവന്‍ സരസ്വതിയെ പരി 
മള ഭാരതി എന്ന്‌ വിശേഷിപ്പിച്ചിരിക്കുന്നത്‌. 

ഗണപതിയെയും സരസ്വതിയെയും സ്തുതിച്ചശേഷം സുബ്രഹ്മണ്യനെ 
സ്തുതിക്കുകയാണ്‌ മൂന്നാംപദ്യത്തില്‍. ശിവസ്തുതി പാടാന്‍ തുടങ്ങുമ്പോള്‍ 
ശിവപുത്രനായ സുധ്രഹ്മണ്യനെ സ്തുതിക്കുന്നതനുചിതമല്ലല്ലോ. മാത്രമല്ല 
സുബ്രഹ്മണ്യന്‍ ഒരു കാലത്ത്‌ ഗുരുദേവന്‍െറ ഉപാസനാമൂര്‍ത്തിയും ആയി 
രുന്നു എന്നാണ്‌ പ്രസിദ്ധി. 


3 കനകമയില്‍ മുകളേറി വേലുമേന്തി- 
ക്കനിവൊടുകണ്ണിണ കണ്‍കണം നിറഞ്ഞു 
ജനിമരണച്ചുടുകാടിലാടിവെണ്ണീ- 
റണിതിരുമേനി തുണയ്ക്കണം സദാ മേ. 
കനകമയില്‍ മുകളേറി-തന്‍െറ വാഹനമായ സ്വര്‍ണ്ണനിറമുള്ള മയി 
ലിന്‍െറ മുകളില്‍ കയറി; വേലുമേന്തി-ആയുധമായ വേലും ധരിച്ച്‌; കനി 
വൊടു-അതിരററ ഭക്തവാത്സല്യം നിമിത്തം;കണ്ണിണ കണ്‍കണം നിറഞ്ഞു- 
കണ്ണുകളില്‍ രണ്ടിലും കണ്ണീര്‍ത്തുള്ളി തുളുമ്പി; ജനിമരണച്ചടുകാടിലാടി- 
ജനനമരണങ്ങള്‍കൊണ്ട്‌ ചുടുകാടുപോലെ തോന്നുന്ന സംസാരരംഗത്ത്‌ 
കളിയാടി; വെണ്ണീറണി തിരുമേനി-ശവങ്ങളെ എരിച്ച ഭസ്മം പുശിയപോലെ 
തേജോമയമായി വിളങ്ങുന്ന സുബ്രഹ്മണ്യമൂര്‍ത്തി;മേ സദാ തുണയ്ക്കണം- 
എന്നെ എപ്പോഴും കാത്തുരക്ഷിക്കണം. 
തന്‍െറ വാഹനമായ സ്വര്‍ണ്ണനിറമുള്ള മയലിന്‍െറ മുകളില്‍ കയറി 
ആയുധമായ വേലും ധരിച്ച്‌ അതിരററ ഭക്തവാത്സല്യം നിമിത്തം കണ്ണു 
കളില്‍ രണ്ടിലും കണ്ണീര്‍ത്തുള്ളി തുളുമ്പി ജനനമരണങ്ങള്‍കൊണ്ട്‌ ചുടുകാടു 
പോലെ തോന്നുന്ന സംസാരരംഗത്ത്‌ കളിയാടി ശവങ്ങളെ എരിച്ച ഭസ്മം 
പൂശിയപോലെ തേജോമയമായി വിളങ്ങുന്ന സുര്രഹ്മണ്യമൂര്‍ത്തി എന്നെ 
എപ്പോഴും കാത്തുരക്ഷിക്കണം. 


ജനിമരണച്ചുടുകാടിലാടി 


ഒരു വിവേകിക്ക്‌ ശ്മശാനം പോലെ തോന്നുന്ന ഈ ജനനമരണ പ്രവാ 
ഹരുപമായ സംസാരത്തില്‍ നിന്നും രക്ഷ പ്രാപിക്കാനാണല്ലോ ഭക്തന്‍ സു 
ബ്രഹ്ണ്യമൂര്‍ത്തിയെ ഉപാസിക്കുന്നത്‌. ഉപാസന ദ്ൃഡപ്പെടുന്നതോടെ ഭക്ത 
ന്‍െറ ഉള്ളിലും പുറത്തും പ്രത്യക്ഷപ്പെടുന്ന മൂര്‍ത്തിയുടെ മനോഹരചിത്രമാ 
ണിവിടെ വരച്ചുകാട്ടിയിരിക്കുന്നത്‌. ഭക്തവാത്സല്യം നിമിത്തം കണ്ണീര്‍ നിറ 
ഞ്ഞ കണ്ണുകളോടെ മയില്‍വാഹനമേറി വേലുമേന്തി പ്രത്യക്ഷപ്പെടുകയാണ്‌. 
സുബ്രഹ്മണ്യമൂര്‍ത്തി ഇങ്ങനെ പ്രത്ൃക്ഷപ്പെടുന്നതോടെ ഉള്ളിലുള്ള ജഡസ 
ങ്കല്പങ്ങളും അവയെ പ്രലോഭിപ്പിക്കുന്ന ബാഹ്യ ജഡരുപങ്ങളും എരിഞ്ഞു 
ചാമ്പലാകുന്നതായിട്ടാണ്‌ ഭക്തന്‍െറ അനുഭവം. ഈ അനുഭവം വ്യക്തമാ 
ക്കാനാണ്‌ ജനിമരണച്ചടുകാടിലാടി എന്നു പറഞ്ഞിരിക്കുന്നത്‌. മാത്രമല്ല 


ശിവശതകം 211 


തേജോമയമായ സുബ്രഹ്മണ്യ രൂപം കണ്ടാല്‍ അങ്ങനെ എരിഞ്ഞ ജഡങ്ങ 
ളുടെ ഭസ്മം ആ ദേവന്‍ ദേഹമാസകലം പൂശിയിരിക്കുകയാണോ എന്നും 
തോന്നും. ചുരുക്കത്തില്‍ ജഡ ശ്രമമെല്ലാമകററി ആനന്ദത്തിലാറാടിക്കുന്ന ദേവ 
മൂര്‍ത്തി എന്നെ എപ്പോഴും കാത്തുരക്ഷിക്കണമെന്നു ഭാവം. 


ഇങ്ങനെ സ്തോത്രരചനയുടെ പ്രാരംഭമായി ചില ഇഷ്ടദേവത മാരെ 
സ്തുതിച്ചശേഷം ദക്ഷിണാമൂര്‍ത്തിയായ ശിവനെ സ്തുതിക്കുകയാണ്‌ നാലാം 
പദ്യത്തില്‍.- 


4 സനകസനന്ദസനത്കുമാരര്‍മുന്‍പാം 
മുനിജനമോടുപദേശമോതിമുന്നം 
കനിവൊടുതെക്കുമുഖം തിരിഞ്ഞു കല്ലാല്‍- 
ത്തണലിലിരുന്നൊരുമൂര്‍ത്തി കാത്തുകൊള്‍ക. 
സനകസനന്ദസനത്കുമാരര്‍മുന്‍പാം മുനിജനമോട്‌-്രഹ്മാവിന്‍െറ 
മാനസപുത്രന്മാരായ സനകന്‍, സനന്ദന്‍, സനത്കുമാരന്‍, സനാതനന്‍ എന്നീ 
നാലുപേര്‍ക്കും അതുപോലെയുള്ള മററ്‌ മുനിമാര്‍ക്കും; മുന്നം-ലോകാരംഭ 
കാലത്ത്‌; ഉപദേശമോതി-്രഹ്മോപദേശം ചെയ്ത്‌; തെക്കു മുഖം തിരിഞ്ഞു- 
തെക്കോട്ടു നോക്കി; കല്ലാൽ ത്തണലിലിരുന്നൊരു മൂര്‍ത്തി-കല്ലുകൊണ്ടു 
പടുത്തുയര്‍ത്തിയ ആല്‍ത്തറമേല്‍ വിശ്രമിച്ചിരുന്ന പേരുപെററ ആ 
ദക്ഷിണാമൂര്‍ത്തി; കാത്തുകൊള്‍ക- കാത്തുരക്ഷിക്കുമാറാകണം. 
ബ്രഹ്മാവിന്‍െറ മാനസപുത്രന്മാരായ സനകന്‍, സനന്ദന്‍, സനത്കുമാ 
രന്‍, സനാതനന്‍ എന്നീ നാലുപേര്‍ക്കും അതുപോലെയുള്ള മററ്‌ മുനി 
മാര്‍ക്കും ലോകാരംഭകാലത്ത്‌ ബ്രഹ്മോപദേശം ചെയ്ത്‌ തെക്കോട്ടു നോക്കി 
കല്ലുകൊണ്ടു പടുത്തുയര്‍ത്തിയ ആല്‍ത്തറമേല്‍ വിശ്രമിച്ചിരുന്ന പേരുപെററ 
ആ ദക്ഷിണാമൂര്‍ത്തി കാത്തുരക്ഷിക്കു മാറാകണം. 


ദക്ഷിണാമൂര്‍ത്തി സങ്കല്പം 


പ്രപഞ്ചാരംഭത്തില്‍ ശിവന്‍ വടവൃക്ഷത്തിന്‍െറ ചുവട്ടില്‍ തെക്കോട്ട്‌ 
തിരിഞ്ഞിരുന്നു മഹര്‍ഷിമാര്‍ക്കു ്രഹ്മോപദേശം ചെയ്തതായിട്ടാണ്‌ 
സങ്കല്പം. ദക്ഷിണാമൂര്‍ത്തി സങ്കല്പം ഒരു ചെറിയ ശ്ലോകത്തില്‍ ഇങ്ങനെ 
സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. 


വ്യക്തം വടതരോര്‍മ്മുലേ വ്യദ്ധാശ്ശിഷ്യാഭഗുരുര്‍യുവാ 
ഗുരോസ്തുമയനം വ്യാഖ്യാനം ശിഷ്യാസ്തുഛിന്ന സംശയാഃ 


ആല്‍വ്ൃക്ഷച്ചുവട്ടില്‍ അതാ ഗുരുദക്ഷിണാമൂര്‍ത്തി ഇരിക്കുന്നു. വൃദ്ധ 
ന്മാരാണ്‌ ശിഷ്യന്മാര്‍, ഗുരുവാകട്ടെ യുവാവാണ്‌. മനമാണുപദേശം. ശിഷ്യ 
ന്മാര്‍ സംശയമില്ലാത്തവരും. പ്രപഞ്ചമാണ്‌ വടവൃക്ഷം. മനുഷ്യഹൃദയമാണ്‌ 
കല്‍ത്തറ. പ്രപഞ്ചാദി മുതല്‍ അവിടെയിരുന്നു മാനമായി സത്യാന്വേഷികളെ 
അനുഗ്രഹിക്കുന്ന ശിവസ്വരൂപിയായ ആത്മതത്ത്വവുമാകാം ദക്ഷിണാമൂര്‍ത്തി. 
ദേഹത്തില്‍ ദക്ഷിണഭാഗത്തിന്‌ പ്രാധാന്യമുള്ളതുകൊണ്ട്‌ തെക്കോട്ട്‌ തിരി 
ഞ്ഞിരിക്കുന്നതായി കല്‍പിച്ചിരിക്കുന്നു. 


212 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം / 


നിരന്തരമായ ശിവമന്ത്രജപം കര്‍മ്മമാര്‍ഗ്ഗത്തെ പരിശുദ്ധമാക്കി ചിത്ത 
ശുദ്ധിവഴി ്രഹ്മസാക്ഷാത്കാരത്തിനു വഴി തെളിക്കുമെന്നാണടുത്ത പദ്യം 
വെളിപ്പെടുത്തുന്നത്‌. 


ട ശിവ ശിവ! നിന്‍തിരുനാമമോര്‍ത്തുകണ്ടാ- 
ലെവിടെയുമൊന്നുമിതിന്നുതുല്യമില്ല 
ഇവ പലതുള്ളിലറിഞ്ഞിരുന്നുമീഞാ- 
നിവിടെയിവണ്ണമലഞ്ഞിടുന്നു കഷ്ടം! 
ശിവ, ശിവ-മംഗള സ്വരൂപിയായ ഭഗവാനേ;നിന്‍ തിരുനാമം ഓര്‍ത്തു 
കണ്ടാല്‍--അങ്ങയുടെ ദിവ്യനാമത്തിന്‍െറ മാഹാത്മ്യം ആലോചിച്ചാല്‍; എവി 
ടെയും ഒന്നും-ലോകത്തൊരിടത്തും വേറെ ഒന്നും; ഇതിന്നു തുല്യമല്ല -ഈ 
നാമത്തിനു തുല്യമായി കാണ്മാനില്ല. ഇവ പലതുള്ളിലറിഞ്ഞിരുന്നു- 
നാമത്തിന്‍െറ പല മാഹാത്മ്യങ്ങളും ഉള്ളില്‍ അറിയാമായിരുന്നിട്ടും; ഈ 
ഞാന്‍-മായാമോഹിതനായ ഈ ഭക്തന്‍; ഇവിടെ-ദുഃഖമയമായ ഈ 
ലോകത്ത്‌;അലഞ്ഞിടുന്നു-മമതാ ബദ്ധനായി ക്ലേശിക്കുന്നു; കഷ്ടം-ദയനീയ 
മെന്നേ പറയേണ്ടു. 
മംഗളസ്വരുപിയായ ഭഗവാനേ, അങ്ങയുടെ ദിവ്യനാമത്തിന്‍െറ മാഹാത്മ്യം 
ആലോചിച്ചാല്‍ ലോകത്തൊരിടത്തും വേറെ ഒന്നും ഈ നാമത്തിനു 
തുല്യമായി കാണ്മാനില്ല. നാമത്തിന്‍െറ പല മാഹാത്മ്യങ്ങളും ഉള്ളില്‍ 
അറിയാമായിരുന്നിട്ടും മായാമോഹിതനായ ഈ ഭക്തന്‍ ദുഃഖമയ മായ ഈ 
ലോകത്ത്‌ മമതാബദ്ധനായി ക്ലേശിക്കുന്നു. ദയനീയമെന്നേ പറയേണ്ടൂ. 


ഒന്നുമിതിന്നു തുല്യമില്ല 

ഭഗവന്നാമത്തിനു തുല്യമായി ഈ ലോകത്തു മറെറാന്നും തന്നെയില്ല. 
നാമജപം പരമസത്യത്തെ കാട്ടിത്തരുന്നു. അതില്‍ കവിഞ്ഞ മാഹാത്മ്യമെ 
ന്താണുള്ളത്‌. ചിത്തശുദ്ധിയാണ്‌ സത്യസാക്ഷാത്കാരത്തിനു വഴിതെളിക്കു 
ന്നത്‌. സാധന സാമഗ്രികളോ പണച്ചിലവോ ശരീരക്നേശങ്ങളോ കൂടാതെ 
ചിത്തശുദ്ധി നേടാനുള്ള വിശിഷ്ടോപായമാണ്‌ നാമജപം. നാവിന്‍തുമ്പത്തും 
മനസ്സിലും ശിവനാമമുണ്ടെങ്കില്‍ ഈ ലോകത്തു പിന്നൊന്നും ഭയപ്പെടാനില്ല. 
ഈ ലളിതമായ സത്യാന്വേഷണമാര്‍ഗ്ഗം മായാമോഹം നിമിത്തം പലര്‍ക്കും 
അംഗീകരിക്കാന്‍ പററുന്നില്ലല്ലോ എന്നതു മാത്രമാണ്‌ ദയനീയം. 


പരമാത്മ പ്രതീകമായിട്ടാണല്ലോ ഒരു ഭക്തന്‍ ഇഷ്ടദേവതയെ അംഗീകരി 
ക്കുന്നത്‌. അതുകൊണ്ട്‌ അവനവന്‍െറ ഇഷ്ടദേവതയെ പരമ സത്യസ്വരൂപമായി 
അംഗീകരിച്ചുകൊണ്ടായിരിക്കും സ്തുതി മുഴുവന്‍. അങ്ങനെ ഹൃദയത്തി 
ലിരിക്കുന്ന ശിവതത്ത്വം ബ്രഹ്മാവും വിഷ്ണുവും പോലും വേണ്ടവണ്ണം 
അറിയുന്നില്ലെന്നാണ്‌ അടുത്ത പദ്യം വിവരിക്കുന്നത്‌:- 


6 ഹരിഭഗവാനരവിന്ദ സൂനുവും നിന്‍ 
തിരുവിളയാടലറിഞ്ഞതില്ലയൊന്നും; 


ശിവശതകം 213 





ഹര,ഹര പിന്നെയിതാരറിഞ്ഞിടുന്നു 
കരളിലിരുന്നു കളിച്ചിടുന്ന കോലം ? 
ഹര,ഹര-സകല പാപങ്ങളെയും ഹരിക്കുന്ന ഭഗവാനേ; നിന്‍ തിരുവി 
ളയാടല്‍-അങ്ങയുടെ ഈ മായാവിനോദം; ഹരിഭഗവാനും-വിഷ്ണുഭഗവാനും; 
അരവിന്ദസുനുവും-അദ്ദേഹത്തിന്‍െറ പൊക്കിള്‍ താമരയില്‍ പിറന്ന ബ്രഹ്മാവും; 
ഒന്നും അറിഞ്ഞതില്ല-ആരും വ്യക്തമായി ധരിച്ചിട്ടില്ല; കരളിലിരുന്ന്‌-എല്ലാ 
പ്രാണികളുടെയും ഹൃദയത്തിലിരുന്നുകൊണ്ട്‌; കളിച്ചിടുന്ന കോലം-മായാ 
ലീലയാടുന്ന ബോധസ്വരുപം; പിന്നെയിതാരറിഞ്ഞിടുന്നു-പിന്നെ വേറെയാരു 
കണ്ടറിയാനാണ്‌? 


സകല പാപങ്ങളെയും ഹരിക്കുന്ന ഭഗവാനേ, അങ്ങയുടെ ഈ 
മായവിനോദം വിഷ്ണുഭഗവാനും അദ്ദേഹത്തിന്‍െറ പൊക്കിള്‍ താമരയില്‍ 
പിറന്ന ബ്രഹ്മാവും ആരും വ്യക്തമായി ധരിച്ചിട്ടില്ല. എല്ലാ പ്രാണികളുടെയും 
ഹൃദയത്തിലിരുന്നുകൊണ്ട്‌ മായലീലയാടുന്ന ബോധസ്വരൂപം പിന്നെ 
വേറെയാരു കണ്ടറിയാനാണ്‌. 


പിന്നെയിതാരറിഞ്ഞിടുന്നു 


ഇഷ്ടദേവതയായ ശിവനിലൂടെ ഭക്തന്‍ കണ്ടെത്താന്‍ ആഗ്രഹിക്കുന്നത്‌ 
ശുദ്ധബോധസ്വരുപമായ പരബ്രഹ്മത്തെയാണ്‌. ആ സത്യവസ്തുവാകട്ടെ 
എല്ലാ പ്രാണികളുടെയും ഉള്ളിലിരുന്നുകൊണ്ട്‌ പ്രപഞ്ചലീല നടത്തുന്നു. 
സത്ത്വം, രജസ്സ്‌, തമസ്സ്‌ എന്നീ മൂന്നു ഗുണങ്ങളുടെ രൂപത്തില്‍ മായാശക്തിയെ 
ഇളക്കിവിട്ടാണ്‌ ഈ കളി തുടരുന്നത്‌. അപ്പോള്‍ ഗുണമണ്ഡലത്തില്‍ നില്‍ 
ക്കുന്ന ആര്‍ക്കും ഈ കളിയുടെ പൂര്‍ണ്ണരഹസ്യം പിടികിട്ടുന്നതല്ല.. വിഷ്ണു 
സത്ത്വഗുണമണ്ഡലത്തിലും ബ്രഹ്മാവ്‌ രജോഗുണമണ്ഡലത്തിലും വര്‍ത്തി 
ക്കുന്നവരാണ്‌. അതുകൊണ്ട്‌ അവര്‍ക്കുപോലും മായാരഹസ്യം പൂര്‍ണ്ണമായി 
വെളിപ്പെടുക പ്രയാസമാണ്‌. ആ സ്ഥിതിക്ക്‌ മററുള്ളവരുടെ കഥ പറയേണ്ട 
തില്ലല്ലോ. മായാഗുണങ്ങളെ പാടെ ഒഴിച്ചു മാററിയാലേ ശുദ്ധബോധാ 
നുഭവരൂപത്തിലുള്ള ്രഹ്മസാക്ഷാത്കാരം സാദ്ധ്യമാവൂ എന്നു താത്പര്യം. 

എന്തായാലും ആ പരമസത്യത്തെ സമീപിക്കാനായി ഞാന്‍ ഇഷ്ടദേവ 
താരൂപത്തില്‍ ശിവനെ ധ്യാനിക്കുകയാണ്‌. എന്‍െറ ധ്യാനമുറച്ച്‌ ശിവരൂപം 
കേശാദിപാദം ഉള്ളില്‍ തെളിഞ്ഞുകാണുമാറാകണം. ഏഴാം ശ്ലോകം മുതല്‍ 
പതിനേഴാം ശ്ലോകം വരെ ഭക്തന്‍ ഇതാണു പ്രാര്‍ത്ഥിക്കുന്നത്‌.- 


7 ചെറുപിറചെഞ്ചിടയങ്കിലാറുമേറും” 
തിറമിയലും ഫണിമാലയും (തിപു്ഡ-” 
ക്കുറികളുമമ്മദനന്‍ ദഹിച്ച കണ്ണും 
പുരികവുമെന്നുമെനിക്കു കാണണം തേ. 
തേ-അങ്ങയുടെ; ചെറുപിറ-ശിരസ്സിലണിഞ്ഞിരിക്കുന്ന ചന്ദ്രക്കലയും; 
ചെഞ്ചിടയിങ്കലാറും-ചെമ്പിച്ച ജടയ്ക്കുള്ളിലെ ഗംഗയും; ഏറും തിറമിയലും- 
വര്‍ദ്ധിച്ച മിടുക്കുള്ള;ഫണിമാലയും-സര്‍പ്പങ്ങള്‍ കൊണ്ടണിഞ്ഞിരിക്കുന്ന 
മാലയും; ത്രിപുഗ്രഡക്കുറികളും-ഭസ്മംകൊണ്ടു നെററിയിലും മററും 


214 ശ്രീനാരായണ ഗുരുദേവക്യതികശീ സനമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


അണിഞ്ഞിരിക്കുന്ന വിശേഷപ്പെട്ട കുറികളും; അമ്മദനന്‍- തപസ്സു 

മുടക്കാനെത്തിയ കാമദേവന്‍;ദഹിച്ച കണ്ണും-ദഹിക്കത്തക്ക വണ്ണം തീജ്വാല 

ചൊരിഞ്ഞ നെററിക്കണ്ണും;പുരികവും-പ്രപഞ്ചം സംഹരിക്കാനൊരുസെട്ടു 

നില്‍ക്കുന്ന പുരികക്കൊടിയും;കാണുമാറാകണം-എനിക്കു പ്രത്യക്ഷമായി 

കാണാനിടവരണം. 

അങ്ങയുടെ ശിരസ്സിലണിഞ്ഞിരിക്കന്ന ചന്ദ്രക്കലയും ചെമ്പിച്ച ജടയ്ക്കു 

ള്ളിലെ ഗംഗയും വര്‍ദ്ധിച്ച മിടുക്കുള്ള സര്‍പ്പങ്ങള്‍കൊണ്ടണിഞ്ഞിരിക്കുന്ന 
മാലയും ഭസ്മംകൊണ്ടു നെററിയിലും മററും അണിഞ്ഞിരിക്കുന്ന വിശേഷ 
പ്പെട്ട കുറികളും തപസ്സമുടക്കാനെത്തിയ കാമദേവന്‍ ദഹിക്കത്തക്കവണ്ണം തീ 
ജ്വാല ചൊരിഞ്ഞ നെററിക്കണ്ണും പ്രപഞ്ചം സംഹരിക്കാനൊരുന്പെട്ടുനില്‍ 
ക്കുന്ന പുരികക്കൊടിയും എനിക്കു പ്രത്യക്ഷമായി കാണാനിടവരണം. 


8 ദിനമണിതിങ്കളണിഞ്ഞ കണ്ണുരണ്ടും 
മണിമയകുണ്ഡലകര്‍ണ്ണയുഗ്മവും തേ 
കനകതിലക്കുസുമം കുനിഞ്ഞുകുപ്പി - 
ദിനമനു സേവകള്‍ ചെയ്തിടുന്ന മൂക്കും. 
ദിനമണിത്തിങ്കളണിഞ്ഞ കണ്ണുരണ്ടും-സൂര്യനും ചന്ദ്രനും തന്നെ രണ്ടു 
കണ്ണുകളായി ഭവിച്ചു നില്‍ക്കുന്നതും;മണിമയകുണ്ഡല കര്‍ണ്ണയുഗ്മവും- 
രത്നനിര്‍മ്മിത കുണ്ഡലങ്ങളിഞ്ഞ ചെവിരണ്ടും; കനകതിലക്കുസുമം- 
സ്വര്‍ണ്ണവര്‍ണ്ണമായ എള്ളിന്‍പൂവ്‌;കുനിഞ്ഞുകുപ്പി-തലകുനിച്ചു വണങ്ങി; 
ദിനമനു -ദിവസവും; സേവകള്‍ ചെയ്തിടുന്ന ആദരവര്‍പ്പിക്കുന്ന; തേ- 
അങ്ങയുടെ;മൂക്കും-മുക്കും കാണാനിടയാകണം. 
സൂര്യനും ചന്ദ്രനും തന്നെ രണ്ടു കണ്ണുകളായി ഭവിച്ചു നില്‍ക്കുന്നതും 
രത്നനിര്‍മ്മിതങ്ങളായ കുണ്ഡലങ്ങളണിഞ്ഞ ചെവിരണ്ടും സ്വര്‍ണ്ണവര്‍ണ്ണമായ 
എള്ളിന്‍പൂവ്‌ തലകുനിച്ച്‌ വണങ്ങി ദിവസവും ആദരവര്‍പ്പിക്കുന്ന അങ്ങയു 
ടെ മൂക്കും കാണാനിടയാകണം. 


9 പഴവിനയൊക്കെയറുത്തിടുന്ന തൊണ്ടി- 
പ്പഴമൊടു പോരിലെതിര്‍ത്തിടുന്ന ചുണ്ടും 
കഴുകിയെടുത്തൊരു മുത്തൊടൊത്തപല്ലും 
മുഴുമതിപോലെ കവിള്‍ത്തടങ്ങളും തേ. 


പഴവിനയൊക്കെയറുത്തിടുന്ന-കഴിഞ്ഞ ജന്മങ്ങളിലെ കര്‍മ്മബന്ധങ്ങ 
ളെയെല്ലാം പാടെ നശിപ്പിക്കുന്നതും; തൊണ്ടിപ്പഴമൊടു പോരിനെതിര്‍ത്തി 
ടുന്ന-തൊണ്ടിപ്പഴത്തെ തോല്‍പ്പിക്കത്തക്ക ശോഭയോടുകൂടിയതുമായ;തേ 
ചുണ്ടും-അങ്ങയുടെ ചുണ്ടും;കഴുകിയെടുത്തൊരു മുത്തൊടൊത്ത-കഴുകി 
യെടുത്ത പോലെ കാന്തിവിതറുന്ന മുത്തിനു തുല്യമായ;പല്ലും-അങ്ങയുടെ 
പല്ലും; മുഴുമതിപോലെ-പൂര്‍ണ്ണചന്ദ്രനെപ്പോലെ വിളങ്ങുന്ന; കവിള്‍ത്തട 
ങ്ങളും-അങ്ങയുടെ കവിള്‍ത്തടങ്ങളും കാണാനിടയാകണം. 
കഴിഞ്ഞ ജന്മങ്ങളിലെ കര്‍മ്മബന്ധങ്ങളെയെല്ലാം പാടെ നശിപ്പിക്കു 
ന്നതും തൊണ്ടിപ്പഴത്തെ തോല്‍പ്പിക്കുന്ന ശോഭയോടു കൂടിയതുമായ 


ശിവശതകം 215 


അങ്ങയുടെ ചുണ്ടും കഴുകിയെടുത്തപോലെ കാന്തി വിതറുന്ന മുത്തിനു 
തുല്യമായ അങ്ങയുടെ പല്ലും പൂര്‍ണ്ണ ചന്ദ്രനെപ്പോലെ വിളങ്ങുന്ന അങ്ങയുടെ 
കവിള്‍ത്തടങ്ങളും കാണാനിടയാകണം. 


10 


അമൃതൊഴുകും തിരമാലപോലെ തള്ളും 
തിമൃതയുതത്തിരുവാക്കുമെന്‍ ചെവിക്ക്‌ 
കുമറിയെരിഞ്ഞുകുമിഞ്ഞെഴും മനത്തീ- 
ക്കമൃതുചൊരിഞ്ഞതുപോലെയുള്ള നോക്കും. 


എന്‍ചെവിക്ക്‌-എന്‍െറ ചെവിക്ക്‌; അമൃതൊഴുകും തിരമാലപോലെ 


തള്ളും-അമൃതുചൊരിയുന്ന തിരമാലപോലെ തുടര്‍ന്നു തുടര്‍ന്നു കേള്‍ക്കാ 
വുന്ന;തിമൃതയുതത്തിരുവാക്കും-ഇളകിമറിഞ്ഞുവരുന്ന അങ്ങയുടെ 
ദിവ്യവചനങ്ങളും അനുഭവിക്കാറാകണം;കുമറിയെരിഞ്ഞു കുമിഞ്ഞെഴും- 
മുഴക്കത്തോടെ എരിഞ്ഞുകുമിഞ്ഞു പൊങ്ങുന്ന;മനത്തീ-ഹൃദയത്തിന്‍െറ 
നീററലിന്‌;അമൃതുചൊരിഞ്ഞതുപോലെയുള്ള-അമൃതം വര്‍ഷിക്കുന്നതു 
പോലെ സുഖംതരുന്ന; നോക്കും-അങ്ങയുടെ കാരുണ്യകടാക്ഷവും എനിക്കു 
ലഭിക്കുമാറാകണം. 


എന്‍െറ ചെവിക്ക്‌ അമൃതുചൊരിയുന്ന തിരമാല പോലെ തുടര്‍ന്നു തു 


ടര്‍ന്നു കേള്‍ക്കാവുന്ന ഇളകിമറിഞ്ഞു വരുന്ന അങ്ങയുടെ ദിവ്യവചനങ്ങളും 
അനുഭവിക്കാറാകണം. മുഴക്കത്തോടെ എരിഞ്ഞുകുമിഞ്ഞു പൊങ്ങുന്ന ഹൃ 
ദയത്തിന്‍െറ നീററലിന്‌ അമൃതം വര്‍ഷിക്കുന്നതുപോലെ സുഖം തരുന്ന അ 
ങ്ങയുടെ കാരുണ്യകടാക്ഷവും എനിക്കു ലഭിക്കുമാറാകണം. 


11 


കുവലയമൊക്കെ വിളങ്ങിടുന്ന പുത്തന്‍ 
പവിഴമലയ്ക്കു മുളച്ചെഴും നിലാവും 

തഴുവിന വെണ്മണി താരകങ്ങളും നി- 
ന്നൊഴിവറെ രക്ഷകള്‍ ചെയ്യുവാന്‍ തൊഴുന്നേന്‍. 


കുവലയമൊക്കെ-താമരപോലെ മനോഹരമായ മുഖമാകെ; വിളങ്ങി 
ടുന്ന-ശോഭിച്ചു വിളങ്ങുന്ന;പുത്തന്‍ പവിഴമലയ്ക്ക്‌-പുതിയ പവിഴക്കുന്നു 
പോലെ കാണപ്പെടുന്ന ചുണ്ടില്‍;മുളച്ചെഴും നിലാവും-കിളിര്‍ത്തുവന്ന 
നിലാവാണോ എന്നു തോന്നുമാറുള്ള പുഞ്ചിരിയും;തഴുവിന-അതു പരന്നു 
വ്യാപിച്ച്‌;വെണ്മണി താരകങ്ങളും-വെളുത്ത മുത്തുകള്‍ക്കു സമാനം നക്ഷത്ര 
ങ്ങളെപ്പോലെ ശോഭിക്കുന്ന പല്ലുകളും;നിന്ന്‌-മുന്നില്‍ കാണാറായി; ഒഴിവറെ- 
കര്‍മ്മബന്ധം മുഴുവന്‍ ഒഴിയുംവിധം;രക്ഷകള്‍ ചെയ്യുവാന്‍ തൊഴുന്നേന്‍- 
കാത്തുരക്ഷിക്കാനായി കുമ്പിടുന്നു. 


താമരപോലെ മനോഹരമായ മുഖമാകെ ശോദഭിപ്പിച്ചു വിളങ്ങുന്ന 


പുതിയ പവിഴക്കുന്നുപോലെ കാണപ്പെടുന്ന ചുണ്ടില്‍ കിളിര്‍ത്തുവന്ന 
നിലാവാണോ എന്നു തോന്നുമാറുള്ള പുഞ്ചിരിയും, അതു പരന്നു വ്യാപിച്ച്‌ 
വെളുത്ത മുത്തുകള്‍ക്കു സമാനം നക്ഷ്രതങ്ങളെപ്പോലെ ശോഭിക്കുന്ന 
പല്ലുകളും മുന്നില്‍ കാണാറായി കര്‍മ്മബന്ധം മുഴുവന്‍ ഒഴിയും വിധം 
കാത്തുരക്ഷിക്കാനായി കുമ്പിടുന്നു. 


216 ശ്രീനാരായണ ഗുരുദ്ദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം / 





പല്ലിനെയും ചുണ്ടിനെയുംകുറിച്ച്‌ നേരത്തേ പറഞ്ഞെങ്കിലും രൂപകാതി 
ശയോക്തിയിലൂടെ മന്ദഹാസപ്രഭ ചിന്നുന്ന അവയെ ഒരിക്കല്‍കൂടി പ്രതീകാ 
ത്മകമായി വര്‍ണ്ണിച്ചിരിക്കുകയാണിവിടെ. മുഖത്തിന്‍െറ പ്രതീകമാണ്‌ കുവ 
ലയം. കുവലയപദത്തിനു “താമര” എന്നര്‍ത്ഥം. ചുണ്ടിന്‍െറ പ്രതീകമാണ്‌ 
പവിഴമല. പുഞ്ചിരിയുടെ പ്രതീകമാണ്‌ നിലാവ്‌. പുഞ്ചിരികലര്‍ന്ന പല്ലുകളുടെ 
പ്രതീകമാണ്‌ മുത്തുകള്‍പോലെ വിളങ്ങുന്ന നക്ഷത്രങ്ങള്‍. ഗുരുദേവന്‍െറ 
നിസ്തുലമായ കവിഭാവന ഈ പദ്യത്തില്‍തെളിഞ്ഞു കാണാം. “കുവലയം” 
എന്നതിന്‌ “ഭൂമി” എന്നും അര്‍ത്ഥമുണ്ട്‌. ഭൂമധ്യത്തിലുള്ള ഒരു പവിഴക്കുന്നിലെ 
പ്രകാശത്തിനിടയിലുള്ള തിളങ്ങുന്ന മുത്തുകളുടെ പ്രതീതിയും ഇവിടെ 
കാണാം. 


12 അരവവുമെല്ലുമിടയ്ക്കിടയ്ക്കണിഞ്ഞും 
കരിമുകില്‍കണ്ടു കുനിഞ്ഞിടും കഴുത്തും 
വരദമഭീതി കുരംഗശൂലപാണി- 
ത്തിരുമലര്‍നാലുമണിഞ്ഞു കാണണം തേ. 
അരവവും-പാമ്പുകൊണ്ടുള്ള മാലയും;എല്ലും-എല്ലുകള്‍ കോര്‍ത്തുണ്ടാ 
ക്കിയ മാലയും; ഇടയ്ക്കിടയ്ക്കിണിഞ്ഞും-ഒന്നിടവിട്ടണിഞ്ഞിരിക്കുന്നതും; 
കരിമുകില്‍ കണ്ടു-കാര്‍മേഘം കാണാനിടയായല്‍ തന്നേക്കാള്‍ നീലനിറമുള്ള 
താണല്ലോ എന്നു ചിന്തിച്ച്‌,കുനിഞ്ഞിടും തേ കഴുത്തും-കുമ്പിട്ടു വണങ്ങാ 
നിടയുള്ളതുമായ അങ്ങയുടെ നീലകണ്ഠവും;വരദമഭീതി കുരംഗശൂലപാണി 
ത്തിരുമലര്‍-വരദാനം ചെയ്യുന്നതും, അഭയമരുളുന്നതും, മാനിനെ ധരിച്ചിരിക്കു 
ന്നതും, ശുലം ധരിച്ചിരിക്കുന്നതുമായ കൈകളാകുന്ന പുഷ്പങ്ങള്‍; നാലും 
അണിഞ്ഞുകാണണം-നാലും പൂണ്ട രൂപവും എനിക്കു കാണുമാറാകണം. 
പാമ്പുകൊണ്ടുള്ള മാലയും എല്ലുകള്‍ കോര്‍ത്തുണ്ടാക്കിയ മാലയും 
ഒന്നിടവിട്ടണിഞ്ഞിരിക്കുന്നതും കാര്‍മേഘം കാണാനിടയായാല്‍ തന്നെക്കാള്‍ 
നീലനിറമുള്ളതാണല്ലോ എന്നു ചിന്തിച്ച്‌ കുമ്പിട്ടുവണങ്ങാനിടയുള്ളതുമായ 
അങ്ങയുടെ നീലകണ്ഠവും; വരദാനം ചെയ്യുന്നതും, അഭയമരുളുന്നതും, 
മാനിനെ ധരിച്ചിരിക്കുന്നതും, ശുലം ധരിച്ചിരിക്കുന്നതുമായ കൈകളാകുന്ന 
പുഷ്പങ്ങള്‍ നാലും പൂണ്ട രൂപവും എനിക്കു കാണുമാറാകണം. 


ഇവിടെ ശിവനെ ചതുര്‍ബാഹുവായിട്ടാണ്‌ ചിത്രീകരിക്കുന്നത്‌. ഒരു കൈ 
വരദാനം ചെയ്യുന്നതായും മറെറാന്ന്‌ അഭയദാനം ചെയ്യുന്നതായും പിന്നെ 
രണ്ടെണ്ണം മാനും ശൂലവും ധരിച്ചിരിക്കുന്നതായും ചിത്രീകരിച്ചിരിക്കുന്നു. 
“അഭീതി” എന്നതിന്‌ അഭയം എന്നര്‍ത്ഥം. ശിവന്‍ നീലകണ്ഠനാണെന്നു 
പ്രസിദ്ധം. 


13 ഉരഗലസത്കൃതമാല മാലചാര്‍ത്തി- 
പ്ൃരരിലസിതോരസിഭൂരിഭൂതി പൂശി, 
പരിമളമുണ്ടുമുരണ്ടിടുന്ന വണ്ടിന്‍- 
നിരകളൊടും തിരുമേനിയെന്നു കാണാം? 


ശിവശതകം 


ഉരഗലസത്കൃതമാല-പാമ്പുകളെകൊണ്ടു ഭംഗിയായി മാലയണിഞ്ഞും; 
മാല ചാര്‍ത്തി-പുമാലചാര്‍ത്തിയും; പരിലസിതോരസി-പരിലസിക്കുന്ന 
മാറിടത്തില്‍; ഭൂരിഭൂതിപുശി-ധാരാളം ഭസ്മം പൂശി; പരിമളമുണ്ടു-പൂക്കളുടെ 
മണം പേറി; മുരണ്ടീടുന്ന-മുളിയെത്തുന്ന; വണ്ടിന്‍ നിരകളൊടും-വണ്ടിന്‍ 
കൂട്ടത്തോടു ചേര്‍ന്ന്‌; തിരുമേനിയെന്നുകാണാം-ആ ദിവ്യമൂര്‍ത്തി എന്നാണ്‌ 
പ്രത്യക്ഷമായി കാണാന്‍ കഴിയുക? 


217 


പാമ്പുകളെകൊണ്ടു ഭംഗിയായി മാലയണിഞ്ഞും പുമാലചാര്‍ത്തിയും 


പരിലസിക്കുന്ന മാറിടത്തില്‍; ധാരാളം ഭസ്മം പൂശി പൂക്കളുടെ മണം പേറി 
മൂളിയെത്തുന്ന വണ്ടിന്‍ കൂട്ടത്തോടു ചേര്‍ന്ന്‌ ആ ദിവ്യമൂര്‍ത്തി എന്നാണ്‌ 
പ്രതൃക്ഷമായി കാണാന്‍ കഴിയുക? 


14 


ഒഴുകിടുമംബരഗങ്ഗതന്‍െറ നീരില്‍ 
ച്ചുഴിയൊടുതുല്യമുദിച്ചെഴുന്ന നാഭി- 
ക്കുഴിയിലെഴുന്ന കളിന്ദകന്യമേലോ- 
ട്ടൊഴുകിടുമെന്നകണക്കു രോമരാജി 
ഒഴുകിടുമംബരഗങ്ഗതന്‍െറ-ഒഴുകി വീഴുന്ന ആകാശഗംഗയുടെ; നീരില്‍ 
ച്ചുഴിയൊടു തുല്യം-ജലത്തില്‍ ഉണ്ടായ ചൂഴിയാണോ എന്നു തോന്നും വിധം; 
ഉദിച്ചെഴുന്ന-വ്യക്തമായി തെളിയുന്ന; നാഭിക്കുഴിയില്‍-പൊക്കിളില്‍ നിന്നും; 
കളിന്ദകന്യ-കാളിന്ദീ നദി; മേലോട്ടൊഴുകിടുമെന്ന കണക്ക്‌-മേല്പോട്ടൊഴു 
കുകയാണോ എന്ന്‌ തോന്നുന്നതുപോലെയുള്ള; രോമ രാജി-രോമനിര എനിക്കു 
കാണാറാകണം. 


ഒഴുകി വീഴുന്നആകാശഗംഗയുടെ ജലത്തില്‍ ഉണ്ടായ ചുഴിയാണോ 


എന്നു തോന്നും വിധം വ്യക്തമായി തെളിയുന്ന പൊക്കിളില്‍ നിന്നും കാളിന്ദീ 
നദി മേല്പോട്ടൊഴുകുകയാണോ എന്ന്‌ തോന്നുന്നതുപോലെയുള്ള രോമനിര 
എനിക്കു കാണാറാകണം. 


വെളുത്ത ഭസ്മം പുശിയിരിക്കുന്നതാണ്‌ ഗംഗാപ്രവാഹം. പൊക്കിള്‍ 


അതിലെ ചുഴിപോലെ കാണപ്പെടുന്നു. മാറില്‍ പരന്നിരിക്കുന്ന രോമനിര ആ 
പൊക്കിള്‍ ചുഴിയില്‍ നിന്നും മേല്പോട്ടൊഴുകുന്ന കാളിന്ദീനദിപോ ലെയും 
കാണപ്പെട്ടു. കാളിന്ദീജലം നീലമാണ്‌. ഗംഗാ കാളിന്ദീ സംഗമം പ്രസിദ്ധവും. 


15 


തുടയിണതന്നിലുരിച്ച വാരണത്തോല്‍ 
പടയുടയാടയുടുത്തതിന്‍പുറത്തു 
പടമൊരുകയ്യിലെടുത്തുവാലുമായി- 
ക്കടിയില്‍ മുറുക്കിയ കാഞ്ചിയെന്നുകാണാം? 


ഉരിച്ച വാരണത്തോല്‍-പണ്ടു കിരാതനായി നടന്നപ്പോള്‍ ആനയെക്കൊ 


ന്നുരിച്ചെടുത്ത തോല്‍; തുടയിണതന്നില്‍-തുടകള്‍ മറയുമാറ്‌; പടയുടയാടയു 
ടുത്ത്‌-പടയ്ക്കു പുറപ്പെടാനെന്നപോലെ വസ്ത്രമായി ധരിച്ച്‌; അതിന്‍പുറത്ത്‌- 
ആ വസ്ത്രത്തിനു മുകളിലായ്‌;ഒരു കൈയ്യില്‍ പടമെടുത്ത്‌-ഒരു കൈകൊണ്ടു 
പത്തി പൊക്കിപ്പിടിച്ച്‌; വാലുമായി-വാലുനീട്ടിയിട്ട്‌; കടിയില്‍-ഇളിയില്‍; 
മുറുക്കിയ-ദ്യഡമായി ബന്ധിച്ചിരിക്കുന്ന; കാഞ്ചി-സര്‍പ്പത്തെകൊണ്ടുള്ള 
അരഞ്ഞാണ്‍; എന്നു കാണാം-എനിക്കെന്നു കാണാന്‍ ഇടവരും. 


218 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


പണ്ടു കിരാതനായി നടന്നപ്പോള്‍ ആനയെക്കൊന്നുരിച്ചെടുത്ത തോല്‍ 
തുടകള്‍ മറയുമാറ്‌ പടയ്ക്കു പുറപ്പെടാനെന്നപോലെ വസ്ത്രമായി ധരിച്ചു 
ആ വസ്ത്രത്തിനു മുകളിലായ്‌ ഒരു കൈകൊണ്ടു പത്തി പൊക്കിപ്പിടിച്ച്‌ 
വാലുനീട്ടിയിട്ട്‌ ഇളിയില്‍ ദൃഡമായി ബന്ധിച്ചിരിക്കുന്ന സര്‍പ്പത്തെകൊണ്ടുള്ള 
അരഞ്ഞാണ്‍ അവ എനിക്കെന്നു കാണാന്‍ ഇടവരും. 


16 കരിയുരികെട്ടിയുടുത്തനന്തകച്ച- 
പ്പുറമതുപൂട്ടിയലങ്കരിച്ചു പാമ്പും 
പരിമളഭൂുതിപൊതിഞ്ഞുപൂശിയന്തി- 
ത്തിരുവിളയാടലിതെന്നു കാണുമീ ഞാന്‍ 
കരിയുരികെട്ടി-ആനത്തോലുടുത്ത്‌ ; അനന്ത കച്ചപ്പുറമതുപുട്ടി- 
സര്‍പ്പത്തെക്കൊണ്ട്‌ അരക്കച്ചയും മുറുക്കി;പാമ്പും അലങ്കരിച്ച്‌-പാമ്പുകളെ 
ക്കൊണ്ട്‌ ആഭരണങ്ങളുമണിഞ്ഞ്‌;പരിമളഭൂതി പൊതിഞ്ഞു പൂശി-വാസന 
യുള്ള ഭസ്മം ദേഹമാസകലം പൂശി; അന്തിത്തിരുവിളയാടല്‍-സന്ധ്യാസമ 
യത്ത്‌ നൃത്തം ചെയ്യുന്നത്‌; ഈ ഞാന്‍ എന്നു കാണും-ഈ ഭക്തന്‍ 
എന്നാണിനി കാണുക; 
ആനത്തോലുടുത്ത്‌ സര്‍പ്പത്തെക്കൊണ്ട്‌ അരക്കച്ചയും മുറുക്കി പാമ്പു 
കളെക്കൊണ്ട്‌ ആഭരണങ്ങളുമണിഞ്ഞ്‌ വാസനയുള്ള ഭസ്മം ദേഹമാസകലം 
പൂശി സന്ധ്യാസമയത്ത്‌ നൃത്തം ചെയ്യുന്നത്‌ ഈ ഭക്തന്‍ എന്നാണിനി 
കാണുക; 
ഇവിടെ അനന്ത പദം സര്‍പ്പ പര്യായമായിട്ടാണ്‌ പ്രയോഗിച്ചിരിക്കുന്നത്‌. 


17 മലരടിരണ്ടിലുമിട്ട പൂഞ്ചിലങ്ക- 
ക്കുലകള്‍ കൊരുത്തു കളിച്ചിടുന്നനേരം 
കലകലയെന്നു കിലുങ്ങിടും ചിലമ്പി- 
ന്നൊലി ചെവിരണ്ടിലുമെന്നുകേള്‍ക്കുമീ ഞാന്‍ 
മലരടിരണ്ടിലും-പൂപോലെ മനോഹരങ്ങളായ രണ്ടു കാലിലും; ഇട്ട 
പുഞ്ചിലങ്കക്കുലകള്‍--അണിഞ്ഞിരിക്കുന്ന സുന്ദരങ്ങളായ ചിലങ്കക്കൂട്ടങ്ങള്‍; 
കളിച്ചിടുന്ന നേരം കൊരുത്ത്‌-നൃത്തം വയ്ക്കുമ്പോള്‍ പരസ്പരം പിണഞ്ഞ്‌; 
കല കലയെന്നു കിലുങ്ങിടും-കല കലയെന്നു മുഴങ്ങുന്ന; ചിലമ്പിന്നൊലി-ആ 
ചിലമ്പൊച്ച; ചെവിരണ്ടിലും-രണ്ടു ചെവിയും കൊണ്ട്‌;ഈ ഞാന്‍ എന്നു 
കേള്‍ക്കും-ഈ ഭക്തന്‍ എന്നാണിനി കേള്‍ക്കുക? 
പൂപോലെ മനോഹരങ്ങളായ രണ്ടു കാലിലും അണിഞ്ഞിരിക്കുന്ന 
സുന്ദരങ്ങളായ ചിലങ്കക്കൂട്ടങ്ങള്‍ നൃത്തം വയ്ക്കുമ്പോള്‍ പരസ്പരം 
പിണഞ്ഞ്‌ കല കലയെന്നു മുഴങ്ങുന്ന ആ ചിലമ്പൊച്ച രണ്ടു ചെവിയും 
കൊണ്ട്‌ ഈ ഭക്തന്‍ എന്നാണിനി കേള്‍ക്കുക? 


ഇങ്ങനെ ഇഷ്ടദേവനായ ശിവന്‍െറ കേശാദിപാദവര്‍ണ്ണന കഴിഞ്ഞ്‌ ആ 
കേശാദിപാദ ധ്യാനം വഴി അഖണ്ഡതുൂരീയബോധത്തിലെത്തി ശോക 
സാഗരം കടക്കുകയാണ്‌ ലക്ഷ്യമെന്ന്‌ വ്യക്തമാക്കുകയാണ്‌ പതിനെട്ടാം 
പദ്ൃത്തില്‍:- 


ശിവശതകം 219 


18 മുടിനടുവാദി മുടിഞ്ഞു മൂന്നുമൊന്നായ്‌ 
വടിവൊടു നിന്നുവിളങ്ങിടും വിളക്കിന്‍ 
ചുടരൊളി ചുട്ടുതുടച്ചുശോകമാകും 
കടലതുകൊണ്ടു കടന്നീടുന്നു കൂലം 
മുടിനടുവാദി മുടിഞ്ഞു-അന്തം, മദ്ധ്യം, ആദി എന്നിവ പോയി; മൂന്നും 
ഒന്നായ്‌-മുന്നും ഏകമയമായി; വടിവൊടു-വ്യക്തമായ അനുഭവ സ്വരൂപമായി; 
നിന്നു വിളങ്ങീടും-എവിടെയും സ്വയം പ്രകാശിച്ചു നില്‍ക്കുന്നു; വിളക്കിന്‍- 
പ്രകാശങ്ങള്‍ക്കൊക്കെ പ്രകാശമായ; ചൂടരൊളി-പരമാത്മ സൂര്യന്‍െറ പ്രകാശം; 
ചുട്ടു തുടച്ചു-കര്‍മ്മജലത്തെ തിളപ്പിച്ചു വററിച്ച ശേഷം; ശോകമാകും കടല്‍- 
ദുഃഖമയമായ ഈ സംസാര സമുദ്രം; അതുകൊണ്ട്‌ -ആ ജ്ഞാനസൂര്യന്‍െറ 
സഹായത്തോടെ; കൂലം കടന്നിടുന്നു-ജ്ഞാനി കടന്നു കരപററുന്നു. 
അന്തം, മദ്ധ്യം, ആദി എന്നിവ പോയി മൂന്നും ഏകമയമായി വ്യക്തമായ 
അനുഭവ സ്വരൂപമായി എവിടെയും സ്വയം പ്രകാശിച്ചു നില്‍ക്കുന്ന 
പ്രകാശങ്ങള്‍ക്കൊക്കെ പ്രകാശമായ പരമാത്മ സൂര്യന്‍െറ പ്രകാശം കര്‍മ്മ 
ജലത്തെ തിളപ്പിച്ചു വററിച്ച ശേഷം ദുഃഖമയമായ ഈ സംസാര സമുദ്രം ആ 
ജ്ഞാനസൂര്യന്‍െറ സഹായത്തോടെ ജ്ഞാനി കടന്നു കരപററുന്നു. 


കടന്നിടുന്നു കൂലം 

സംസാരസമുദ്രത്തിന്‍െറ മറുകരയെത്തി പരമാത്മസാക്ഷാത്കാരം 
നേടുകയാണ്‌ ജീവിത ലക്ഷ്യം. എന്താണ്‌ പരമാത്മാവ്‌? ആദിമദ്ധ്യാന്തരഹി 
തമായി അനുഭവസ്വരൂപമായി എങ്ങും പ്രകാശിച്ചു വിളങ്ങുന്ന ബോധവസ്തു 
വാണ്‌ പരമാത്മാവ്‌. പ്രകാശങ്ങള്‍ക്കൊക്കെ പ്രകാശമായ ജ്ഞാനസുര്യനാണ്‌ 
പരമാത്മാവ്‌. ചുടര്‍ എന്ന പദത്തിന്‌ ഇവിടെ സൂര്യന്‍ എന്നാണര്‍ത്ഥം. 
ജ്ഞാനസൂര്യന്‍െറ ചണ്ഡകിരണങ്ങളേററ്‌ ദുഃഖമയമായ സംസാര സമുദ്രം 
തിളച്ചു വററും. അതോടെ ആ കടല്‍ കടന്നു മറുകരയെത്താം. കര്‍മ്മവാസന 
ഒടുങ്ങിക്കിട്ടുന്നതാണ്‌ ശോകസാഗരത്തിന്‍െറ ചുട്ടുതുടയ്ക്കല്‍, വസ്തു 
ഒന്നേയുള്ളൂ എന്ന അദ്വൈതജ്ഞാനം കൊണ്ടല്ലാതെ കര്‍മ്മവാസന മുഴുവന്‍ 
ഒടുങ്ങുകയില്ല. ആ ജ്ഞാനം ലഭിക്കാന്‍ ആവശ്യം വേണ്ടത്‌ ശുദ്ധമായ 
ചിത്തത്തിന്‍െറ ഏകാഗ്രതയാണ്‌. അതിനുവേണ്ടിയാണ്‌ ഇഷ്ടദേവതാരൂപ 
ത്തില്‍ ബ്രഹ്മപതീകമായി ശിവന്‍െറ കേശാദിപാദം ധ്യാനിക്കാന്‍ ഗുരു 
ആവശ്യപ്പെടുന്നത്‌. ഗുരുദേവന്‍ നടത്തിയ എല്ലാ ക്ഷേത്രപതിഷ്ഠകളുടെയും 
പരമരഹസ്യം ക്രമമായ ഈ ലക്ഷ്യപ്രാപ്തിയാണെന്ന്‌ ഇവിടെ സ്പഷ്ടമായി 
തെളിയുന്നു. ജാഗ്രത്ത്‌, സ്വപ്നം, സുഷുപ്തി എന്നീ അവസ്ഥകള്‍ക്കുപരി 
ആദ്യന്തരഹിതമായ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നതാണ്‌ തുരീയാനു 
ഭവം. ഇതിനെക്കുറിച്ചു കൂടുതലറിയാനാഗ്രഹമുള്ളവര്‍ “ആത്മോപദേശശതക 
ത്തിലെ ഇരുപത്തെട്ടാം പദ്യത്തിന്‍െറ വ്യാഖ്യാനം നേക്കേണ്ടതാണ്‌. 

ഒരേ പരമാത്മാവാണു സര്‍വ്വത്ര നിറഞ്ഞുനില്‍ക്കുന്നതെങ്കില്‍ ഇവിടെ 
സൂര്യചന്ദ്രാദി പലതു കാണുന്നതോ? സൂര്യചന്ദ്രാദി അഷ്ടമൂര്‍ത്തി അംഗീ 


220 ശ്രീനാരായണ ഗുരുദേവക്ൃതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





കരിച്ചു പ്രപഞ്ചമായി പ്രതൃക്ഷപ്പെട്ടിരിക്കുന്നതു ഒരേ പരമാത്മശിവന്‍തന്നെ 
യാണെന്നത്രേ പത്തൊന്‍പതാം പദ്യം വിവരിക്കുന്നത്‌ :- 


19 കുവലയനായകനര്‍ക്കനഗ്നിഹോതാ- 
വവനിതുടങ്ങിയ ഭൂതിയഞ്ചുമിന്നീ 
തവമറിമായമിതാര്‍ക്കറിഞ്ഞിടാവു 
കവിജനകല്‍പ്പിതകാവ്യമെന്നപോലെ. 
കുവലയനായകന്‍--ആമ്പലിന്‍െറ കാമുകനായ ചന്ദ്രന്‍; അര്‍ക്കന്‍- 
സൂര്യന്‍; അഗ്നി-തീ; ഹോതാവ്‌-ഹോമം ചെയ്യുന്നയാള്‍; അവനി തുടങ്ങിയ 
ഭൂതിയഞ്ചും-ഭൂമി മുതലായ ഭൂതങ്ങള്‍ അഞ്ചും; ഇന്നീ തവമറിമായം- 
ഇവയെല്ലാം പരമാത്മാവായ അങ്ങയുടെ മായാരൂപം; കവിജനകല്‍പിതകാവ്യ 
മെന്നപോലെ-കവിജനങ്ങള്‍ ഭാവനാസമ്പൂര്‍ണ്ണമായി രചിച്ചിരിക്കുന്ന 
കാവ്യമെന്നോണം; ഇതാര്‍ക്കറിഞ്ഞിടാവു-ഇതാര്‍ക്കറിയാന്‍ കഴിയും? 
ആമ്പലിന്‍െറ കാമുകനായ ചന്ദ്രന്‍, സൂര്യന്‍, തീ, ഹോമം ചെയ്യുന്ന 
യാള്‍, ഭൂമി മുതലായ ഭൂതങ്ങള്‍ അഞ്ചും ഇവയെല്ലാം പരമാത്മാവായ അങ്ങ 
യുടെ മായാരൂപം കവിജനങ്ങള്‍ ഭാവനമ്പൂര്‍ണ്ണമായി രചിച്ചിരിക്കുന്ന കാവ്യ 
മെന്നോണം ഇതാര്‍ക്കറിയാന്‍ കഴിയും? 


അഷ്ടമൂര്‍ത്തിയായ ശിവന്‍ 


പരമാത്മാവിനെ കാണാനില്ലെന്നാണല്ലോ പലര്‍ക്കും പരാതി. ആ പരാതി 
ശരിയല്ല. പ്രപഞ്ചരൂുപത്തില്‍ എട്ടു ശരീരം സ്വീകരിച്ചുനില്‍ക്കുന്നത്‌ പരമാ 
ത്മാവുതന്നെയാണ്‌. സൂര്യന്‍, ചന്ദ്രന്‍, ഹോതാവ്‌, ഭൂമി, വെള്ളം, അഗ്നി, വായു, 
ആകാശം, ഇവയാണാ എട്ടു ശരീരങ്ങള്‍. ഇതിലെ ഹോതാവ്‌ കര്‍മ്മബദ്ധ 
നായ ജീവന്‍െറ പ്രതീകമാണ്‌. ഈ എട്ടെണ്ണത്തിൽ കവിഞ്ഞ്‌ പ്രപഞ്ചത്തില്‍ 
മറെറാന്നും കാണ്മാനില്ലല്ലോ. അഷ്ടമൂര്‍ത്തിയായ ഭഗവാനെ ഗുരുദേവന്‍ കവി 
യുടെ ഭാവനാസമ്പൂര്‍ണ്ണമായ കാവ്യത്തോടാണുപമിച്ചിരിക്കുന്നത്‌. ഉത്തമകാ 
വ്യത്തിന്‍െറ പൊരുള്‍ കവി ഭാവനയിലേയ്ക്ക്‌ ആഴത്തില്‍ ഇറങ്ങിച്ചെല്ലാന്‍ 
കഴിവുള്ളവര്‍ക്കേ പിടികിട്ടു. അതുപോലെ പ്രപഞ്ചം ശിവന്‍െറ സങ്കല്‍പശ 
രീരമാണെന്ന വസ്തുത ഈശ്വരഭാവനയുടെ ആഴം കണ്ടവര്‍ക്കേ അറിയാന്‍ 
പററൂ. മററാര്‍ക്കും ഇതറിയാന്‍ കഴിയുകയില്ല. ഈ ശ്ലോകത്തില്‍ മൂര്‍ത്തി 
കളെ എണ്ണുമ്പോള്‍ ഒന്‍പതെണ്ണം കാണാം. അവയില്‍ പഞ്ചഭൂതങ്ങളിലെ 
തേജസ്സും അഗ്നിയും ഒന്നാക്കി മനസ്സിലാക്കേണ്ടതാണ്‌. പ്രപഞ്ചം ഈശ്വരന്‍െറ 
ശരീരമാണെന്നുള്ള ആശയമാണിതില്‍ പ്രധാനം. അതുകൊണ്ട്‌ തേജസ്സിനെ 
രണ്ടാക്കി പറഞ്ഞുവെന്നേയുള്ളൂ. വേദാന്തപ്രസിദ്ധമായ ശിവന്‍െറ അഷ്ടമൂര്‍ 
ത്തി സങ്കല്‍പത്തെയാണു ഇവിടെ വിവരിച്ചിരിക്കുന്നത്‌. 

ഇങ്ങനെ നോക്കുമ്പോള്‍ ഈ പ്രപഞ്ചം പരമാത്മാവായ ശിവന്‍െറ ഒരു 
കളി മാത്രമാണെന്നറിയേണ്ടതും ഭാവനചെയ്തുറപ്പിക്കേണ്ടതുമാണ്‌. 


20 മതികലചൂടിയ പൊന്‍കുടം മതിക്കു- 
ള്ളതിമൃദുകോമളനാടകം നടിപ്പാന്‍ 


ശിവശതകം 221 


കൊതിപെരുകുന്നതുകൊണ്ടു കണ്ടതെല്ലാ- 
മുദിതമിതൊക്കെയുമങ്ങുചേരുമല്ലോ. 
മതികലചുടിയ-ശിരസ്സില്‍ ചന്ദ്രക്കലയണിഞ്ഞിരിക്കുന്ന; പൊന്‍കുടം- 
വാത്സല്യനിധിയായ ശിവന്‍; മതിക്കുള്ള-തന്‍െറ ബുദ്ധിക്കിണങ്ങുന്ന; 
അതിമൃദുകോമളനാടകം നടിപ്പാന്‍-അത്യന്തം ലളിതവും ആനന്ദപ്രദവുമായ 
ഒരു നാടകം അഭിനയിക്കാന്‍; കൊതിപെരുകുന്നതുകൊണ്ട്‌-അതിയായി ആഗ്ര 
ഹിച്ചതുകൊണ്ട്‌; കണ്ടെതെല്ലാം ഉദിതം-പ്രപഞ്ചരുപത്തില്‍ കാണപ്പെടുന്ന ഈ 
വേഷവിധാനങ്ങളെല്ലാം രംഗത്തെത്തി; ഇതൊക്കെയുമങ്ങു ചേരുമല്ലോ- 
ഇതെല്ലാം സമര്‍ത്ഥനായ ആ പ്രപഞ്ച നാടകസുത്രധാരനു യോജിച്ചതുതന്നെ 
യാണ്‌. 
ശിരസ്സില്‍ ചന്ദ്രക്കലയണിഞ്ഞിരിക്കുന്ന വാത്സല്യനിധിയായ ശിവന്‍ 
തന്‍െറ ബുദ്ധിക്കിണങ്ങുന്ന അത്യന്തം ലളിതവും ആനന്ദപ്രദവുമായ ഒരു 
നാടകം അഭിനയിക്കാന്‍ അതിയായി ആഗ്രഹിച്ചതുകൊണ്ട്‌ പ്രപഞ്ചരൂപ 
ത്തില്‍ കാണപ്പെടുന്ന ഈ വേഷവിധാനങ്ങളെല്ലാം രംഗത്തെത്തി. ഇതെല്ലാം 
സമര്‍ത്ഥനായ ആ പ്രപഞ്ചനാടകസൂത്രധാരനു യോജിച്ചതുതന്നെയാണ്‌. 


ലീലാസങ്കല്‍പം 


ഇഷ്ടദേവതോപാസന അഷ്ടമൂര്‍ത്തി സങ്കല്‍പത്തിലേയ്ക്കും തുടര്‍ന്ന്‌ 
ഈശ്വരലീലാസങ്കൽപത്തിലേയ്ക്കും വഴി തെളിക്കണം. അഷ്ടമൂര്‍ത്തി ഭാവ 
നയ്ക്കുശേഷമുള്ള ഈ ലീലാസങ്കല്‍പം രാഗദ്വേഷങ്ങളകററി സാധക 
ചിത്തത്തെ അതിവേഗം അദ്വൈതാനുഭവത്തില്‍ കൊണ്ടെത്തിക്കും. അദ്വൈത 
ബോധാനുഭവം കൊതിക്കുന്നവര്‍ ഒരു ഘട്ടത്തില്‍ മനസ്സിനെ സദാ അഭ്യസി 
പ്പിക്കേണ്ട ഒരു വിശിഷ്ട ഭാവനയാണ്‌ പ്രപഞ്ചം ഈശ്വരലീലയാണെന്നത്‌. 
ഗുരുദേവന്‍ ജനന? “നവരത്നമഞ്ങരി'യിലും “അഹോനാടകം നിഖിലവും” 
എന്നു പ്രഖ്യാപിച്ചിട്ടുണ്ട്‌. വസ്തു ഒന്നേയുള്ളുവെങ്കില്‍ ഇക്കണ്ടതൊക്കെ ആ 
ഒരേ വസ്തുവിലെ വേഷവിധാനങ്ങളും അഭിനയങ്ങളുമല്ലാതെമറെറന്താണ്‌? 


ശരീരംപോലും രണ്ടുപേര്‍ക്കായി പകുത്തു കൊടുത്തയാളാണു ശിവന്‍ 
എന്നാണിനി വര്‍ണ്ണിക്കുന്നത്‌. 


21 ഭഗവതിയമ്മപകുത്തു പാതിവാങ്ങി- 
പ്ൃകുതിമുകുന്ദനു നല്‍കി മുന്നമേനീ 
ഭഗവതി നിന്‍ തിരുമേനിതന്നിലിന്നോ- 
രഗതിയിരിപ്പതിനാഗ്രഹിച്ചിടുന്നു. 
ഭഗവതിയമ്മ-ദേവി പാര്‍വ്വതി; പകുത്തു പാതിവാങ്ങി-പകുതിദേഹം 
വീതിച്ചുവാങ്ങി; മുന്നമേ നീ-പണ്ടേതന്നെ ശിവന്‍; പകുതി മുകന്ദനു 
നല്‍കി-ദേഹത്തിന്‍െറ പകുതി വിഷ്ണുവിനു-ദാനംച്തു; ഭഗവതി-അല്ലയോ 
ദേവീ; ഇന്നോരഗതി-ദേഹം മുഴുവന്‍ ദാനംചെയ്ത്‌-അഗതിയായിത്തീര്‍ന്ന 
ഭഗവന്‍; നിന്‍തിരുമേനിതന്നില്‍--അവിടത്തെ ദിവ്യ ശരീരത്തില്‍; ഇരിപ്പതിനാ 
ഗ്രഹിച്ചിടുന്നു- പററിക്കുടി കഴിയാനാണാഗ്രഹിക്കുന്നത്‌. 


222 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


ദേവി പാര്‍വ്വതി പകുതിദേഹം വീതിച്ചുവാങ്ങി. പണ്ടേതന്നെ ശിവന്‍ 
പകുതിദേഹം വിഷ്ണുവിനു ദാനം ചെയ്തു. അല്ലയോ ദേവീ! ദേഹം മുഴുവന്‍ 
ദാനംചെയ്ത്‌ അഗതിയായിത്തീര്‍ന്ന ഭഗവാന്‍ അവിടത്തെ ദിവ്യശരീരത്തില്‍ 
പററിക്കൂടി കഴിയാനാണാഗ്രഹിക്കുന്നത്‌. 


ശിവപാര്‍വ്വതിയും ശങ്കരനാരായണനും 


(്രപഞ്ചത്തിന്‍െറ ആദികാരണ വസ്തുവാണ്‌ (ബ്രഹ്മം. അതില്‍ 
പ്രപഞ്ചസൃഷ്ടിക്കായി പൊന്തുന്ന ശക്തിയാണു പ്രകൃതി. ഒരേ ബ്രഹ്മം 
പ്രകൃതിഗുണങ്ങളെ പലയളവിലും അംഗീകരിച്ചിട്ടാണ്‌ വിഷ്ണുവും ശിവനും 
ബ്രഹ്മാവും ഒക്കെയായി ഭവിക്കുന്നത്‌. ചുരുക്കത്തില്‍ വസ്തു ഒന്നേയുള്ളു. 
മറെറല്ലാം ആ ഒരേ വസ്തുവിന്‍െറ രൂപഭേദങ്ങള്‍മാത്രം. ഇതു കാട്ടിത്ത 
രാനുള്ള പ്രതീകകല്‍പനകളാണ്‌ ശിവന്‍െറ അര്‍ദ്ധനാരീശ്വര രൂപവും 
ശങ്കരനാരായണ രൂപവും. ഈ രണ്ടുരുപങ്ങളിലും ക്ഷ്രേതപ്രതിഷ്ഠകള്‍ 
തന്നെയുണ്ട്‌. ശിവന്‍െറ യഥാര്‍ത്ഥ രൂപം പ്രകൃതിയില്‍ ഒളിഞ്ഞിരിക്കുന്നു 
എന്നു സൂചിപ്പിക്കുന്നതാണ്‌ പദ്യത്തിലെ ഉത്തരാര്‍ദ്ധം. 

തന്‍െറ ജഡമോഹം നശിപ്പിച്ച്‌ കര്‍മ്മപാശത്തില്‍ നിന്നും മോചിപ്പിക്കണ 
മെന്നാണടുത്ത പ്രാര്‍ത്ഥന:- 


22 പശുപതി പാശമൊഴിച്ചു പാഹിമാമോ- 
രശുഭമെനിക്കണയാതെതക്കവണ്ണം 
പിശിതമശിച്ചുപരുത്ത പിണ്ഡമോ ഞാ- 
നശുചിയിതെന്നകതാരിലോര്‍ത്തിടാത്തു. 
പശുപതി-ജീവന്മാരുടെ നാഥനായ ഭഗവാന്‍; ഒരശുഭമെനിക്കണയാതെ 
തക്കവണ്ണം-ഒരു ക്ലേശവും എനിക്കുണ്ടാകാത്തവിധം; പാശമൊഴിച്ച്‌-കര്‍മ്മ 
ബന്ധം തീര്‍ത്ത്‌; മാംപാഹി-എന്നെരക്ഷിക്കട്ടെ; പിശിതമശിച്ചുപരുത്ത-മാംസം 
ഭക്ഷിച്ചു തടിച്ച; പിണ്ഡമോ ഞാന്‍-ജഡദേഹമാണോ ഞാന്‍? അശുചിയിത്‌- 
മലിനമായ ഈ ചിന്ത; എന്നകതാരിലോര്‍ത്തിടാത്തു-എന്‍െറ ഉള്ളില്‍ പൊന്തി 
വരാന്‍ ഇടയാകാതെകാക്കണം. 
ജീവന്മാരുടെ നാഥനായ ഭഗവാന്‍ ഒരു ക്ലേശവും എനിക്കുണ്ടാകാത്ത 
വിധം കര്‍മ്മബന്ധം തീര്‍ത്ത്‌ എന്നെ രക്ഷിക്കട്ടെ. മാംസംഭക്ഷിച്ചു തടിച്ച ജ 
ഡദേഹമാണോ ഞാന്‍? മലിനമായ ഈ ചിന്ത എന്‍െറ ഉള്ളില്‍ പൊന്തിവ 
രാന്‍ ഇടയാകാതെ കാക്കണം. 


പാശമൊഴിച്ചു പാഹിമാം 


കര്‍മ്മപാശമാണു ക്ലേശകാരണം. ഭഗവച്ചിന്തകൊണ്ടല്ലാതെ അതൊഴി 
ഞ്ഞുകിട്ടുകയില്ല. സങ്കല്‍പവും വാസനയും ഒടുങ്ങി കര്‍മ്മപാശം നീങ്ങുന്ന 
താണു മോക്ഷം. അഥവാ ആത്മസാക്ഷാത്കാരം. പുറമേ ശബ്ദസ്പര്‍ശാദി 
വിഷയങ്ങളെ മേഞ്ഞുനടക്കുന്നതുകൊണ്ടാണ്‌ ജീവന്മാരെ പശുക്കളായി ഗ 
ണിച്ചിരിക്കുന്നത്‌. ഈ പശുക്കളെ കര്‍മ്മപാശംകൊണ്ടു ബന്ധിച്ച്‌ മേയ്ക്കു 


ശിവശതകം 223 


ന്നയാളാണു ഭഗവാന്‍. അതുകൊണ്ട്‌ ഭഗവാന്‍ വിചാരിച്ചാലേ അവയെ 
കെട്ടഴിച്ചുവിടാന്‍ പററു. 


23 അതിസരണം വമിതന്നെ വന്നിതിന്നാ- 
ളതി പരിദേവന ചെയ്തൊക്കെയും നിന്‍- 
മതിയിലറിഞ്ഞു മറന്നു പിന്നെയും ഞാന്‍ 
ഗതിയറിയാതെ വലഞ്ഞിടുന്നു കഷ്ടം! 
ഇന്നാള്‍-മുന്‍പൊരിക്കല്‍; വമിതന്നെ-തീപോലെ എരിയുന്ന ഞാന്‍ 
തന്നെ; വന്ന്‌-ഭക്തിയോടെ അങ്ങയെ ധ്യാനിച്ച്‌; അതിസരണം ഇത്‌-അതിരു 
കവിഞ്ഞ വിഷയലോലുപതകൊണ്ടുണ്ടായ ഈ വേദന; അതിപരിദേവന 
ചെയ്ത്‌ -കണ്ണുനീര്‍വാര്‍ത്തു കരഞ്ഞു പറഞ്ഞത്‌; ഒക്കെയും-മുഴുവനും; 
നിന്‍മതിയിലറിഞ്ഞ്‌-അവിടുന്നു വേണ്ടപോലെ ധരിച്ച്‌; പിന്നെയും മറന്നു- 
അല്‍പംകഴിഞ്ഞു വീണ്ടും മറന്നുകളഞ്ഞു; ഞാന്‍ ഗതിയറിയാതെ-അതു 
നിമിത്തം ഞാന്‍ എങ്ങോട്ടു പോകേണ്ടു എന്നറിയാതെ; വലഞ്ഞിടുന്നു- 
വല്ലാതെ വേദനിക്കുന്നു; കഷ്ടം-ദയനീയമെന്നേ പറയേണ്ടു. 
മുന്‍പൊരിക്കല്‍ തീപോലെ എരിയുന്ന ഞാന്‍തന്നെ ഭക്തിയോടെ 
അങ്ങയെ ധ്യാനിച്ച്‌ അതിരുകവിഞ്ഞ വിഷയലോലുപതകൊണ്ടുണ്ടായ ഈ 
വേദന കണ്ണുനീര്‍വാര്‍ത്തു കരഞ്ഞുപറഞ്ഞതു മുഴുവന്‍ അവിടുന്നു വേണ്ട 
പോലെ ധരിച്ചു. അല്‍പം കഴിഞ്ഞു വീണ്ടും മറന്നുകളഞ്ഞു. അതു നിമിത്തം 
ഞാന്‍ എങ്ങോട്ടു പോകേണ്ടു എന്നറിയാതെ വല്ലാതെ വേദനിക്കുന്നു. 
ദയനീയമെന്നേ പറയേണ്ടു. 


മറന്നു പിന്നെയും 


കണ്ണുനീര്‍വാര്‍ത്തു ഭഗവാനോടു പ്രാര്‍ത്ഥിക്കുന്നതുകൊണ്ടു മാത്രമേ 
മനസ്സിന്‍െറ അതിരററ വിഷയാഭിനിവേശം മാറിക്കിട്ടു. അതിരററ 
വിഷയാഭിനിവേശമാണ്‌ “അതിസരണം' അതിഭക്ഷണംകൊണ്ട്‌ ജഠരാഗ്നി 
കോപിച്ച്‌ ദഹനം തകരാറിലാകുമ്പോഴാണ്‌ അതിസാരരോഗം പിടിപെടുന്നത്‌. 
അതുപോലെ അതിരററ വിഷയാഭിനിവേശം ജീവനെ ഒരഗ്നിജ്വാലയാക്കി 
മാററുന്നു. “വമി” എന്ന പദത്തിന്‌ അഗ്നി എന്നാണ്‌ അര്‍ത്ഥം. ഈ അഗ്നി 
ശമിക്കാന്‍ ഹൃദയമലിഞ്ഞുള്ള പ്രാര്‍ത്ഥന മാത്രമാണ്‌ ഈഷധം. പക്ഷെ ഇത്‌ 
ആവര്‍ത്തിച്ചു ദീര്‍ഘകാലം കഴിച്ചെങ്കിലേ രോഗം മാറിക്കിട്ടു. ഒരിക്കല്‍ 
കഴിക്കുമ്പോള്‍ അല്‍പം സുഖം തോന്നും. ഏതാനും ദിവസം കഴിയുമ്പോള്‍ 
ഓഷധം ആവര്‍ത്തിച്ചില്ലെങ്കില്‍ രോഗം മൂര്‍ച്ഛിക്കും. ഒരു ദിവസത്തെ പ്രാര്‍ 
ത്ഥനയില്‍ സുഖം തോന്നിയെന്ന കാര്യം വ്യക്തമാക്കാനാണ്‌ “നിന്‍മതിയി 
ലറിഞ്ഞു' എന്നു പ്രസ്താവിച്ചിരിക്കുന്നത്‌. വീണ്ടും വേദന തോന്നിയതു 
സൂചിപ്പിക്കാനാണ്‌ “മറന്നു പിന്നെയും” എന്നു പറഞ്ഞിരിക്കുന്നത്‌. ആകെ 
ക്കൂടി പ്രാര്‍ത്ഥന നിത്യവും ആവര്‍ത്തിക്കേണ്ട ഒരു പ്രകിയയാണെന്നു ധ്വനി. 


ഈ അതിസരണരോഗം പൂര്‍ണ്ണമായി ശമിപ്പിക്കാനുള്ള മൂന്നു 
മരുന്നുകള്‍ മലയില്‍ കിട്ടുമെന്നാണു തുടര്‍ന്നു വെളിവാകുന്നത്‌. 


224 ഗശ്തീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


2 മലയതിലുണ്ടു മരുന്നുമൂന്നു പാമ്പും 
പുലിയുമതിന്നിരുപാടുമുണ്ടുകാവല്‍ 
പുലയനെടുത്തുഭുജിച്ചുപാതിയിന്നും 
വിലസതി നീയുമെടുത്തുകൊള്‍കനെഞ്ചേ 

മലയതില്‍-വിഷയസങ്കല്‍പങ്ങളാകുന്ന ചെടികളും മരങ്ങളും കിളിര്‍ത്ത്‌ 
കാടുപോലെ പെരുകിയ ചിത്തത്തില്‍; മുന്നുമരുന്ന്‌ ഉണ്ട്‌-സത്ത്‌, ചിത്ത്‌, 
ആനന്ദം എന്ന മൂന്ന്‌ ഈഷധങ്ങള്‍ ഇരിപ്പുണ്ട്‌; അതിന്നിരുപാടും-ആ 
ഓഷധങ്ങള്‍ക്കു രണ്ടുവശവും; പാമ്പും, പുലിയും-രാഗമാകുന്ന പാമ്പും 
ദ്വേഷമാകുന്ന പുലിയും; കാവല്‍ ഉണ്ട്‌-കാവല്‍ നില്‍ക്കുന്നുണ്ട്‌; പാതി-ഈ 
മരുന്നില്‍ പകുതി; പുലയന്‍ എടുത്തു ഭുജിച്ചു-വിഷയങ്ങളുടെ പിന്നാലെ 
തെണ്ടിനടക്കുന്ന ജീവന്‍ കൈക്കലാക്കി അനുഭവിച്ചു; ഇന്നും വിലസതി- 
ഇനിയും അതു ശുദ്ധമായി അവശേഷിക്കുന്നു; നെഞ്ചേ-സംസാരരോഗത്തിനു 
മരുന്നന്വേഷിക്കുന്ന ഹൃദയമേ; നീയും എടുത്തുകൊള്‍ക-ശുദ്ധമായി 
വിലസുന്ന ആ ഓഷധത്തെ നീയും എടുത്തു ഭുജിക്കുക. 
വിഷയസങ്കല്‍പങ്ങളാകുന്ന ചെടികളും മരങ്ങളും കിളിര്‍ത്തു കാടു 
പോലെ പെരുകിയ ചിത്തത്തില്‍ സത്ത്‌, ചിത്ത്‌, ആനന്ദം എന്ന മുന്ന്‌ ഈഷധ 
ങ്ങള്‍ ഇരിപ്പുണ്ട്‌. ആ ഓഷധങ്ങളുടെ രണ്ടുവശവും രാഗമാകുന്ന പാമ്പും 
ദ്വേഷമാകുന്ന പുലിയും കാവല്‍ നില്‍ക്കുന്നുണ്ട്‌. ഈ മരുന്നില്‍ പകുതി 
വിഷയങ്ങളുടെ പിന്നാലെ തെണ്ടിനടക്കുന്ന ജീവന്‍ കൈക്കലാക്കി അനു 
ഭവിച്ചു. ഇനിയും അതു ശുദ്ധമായി അവശേഷിക്കുന്നു. സംസാര രോഗത്തിനു 
മരുന്നന്വേഷിക്കുന്ന ഹൃദയമേ, ശുദ്ധമായി വിലസുന്ന ആ ഓഷധത്തെ 
നീയും എടുത്തു ഭുജിക്കുക. 


മലയും മരുന്നും 
സച്ചിദാനന്ദസ്വരുപമായ ആത്മാവിനെ തേടിയാലേ ജീവനു സംസാര 


രോഗം മാറിക്കിട്ടു എന്ന്‌ മനോഹരമായ ഒരു പ്രതീകകല്‍പനയിലൂടെ 
ഗുരുദേവന്‍ ഈ പദ്യത്തില്‍ വ്യക്തമാക്കിയിരിക്കുന്നു. 


ശുദ്ധമായ ഉണ്മയുടെ അനുഭവമാണ്‌ സത്ത്‌. ശുദ്ധമായ ബോധമാണ്‌ 
ചിത്ത്‌. ഇവരണ്ടും ശുദ്ധമായ ആനന്ദത്തോടുകൂടിക്കലര്‍ന്നിരുന്ന അനുഭവ 
മാണ്‌ ബ്രഹ്മാനുഭവം. ഇതു കണ്ടെത്തേണ്ടത്‌ ചിത്തത്തിലാണ്‌. എന്നാല്‍ 
ചിത്തം വിഷയവികാരങ്ങളും സങ്കല്‍പങ്ങളുംകൊണ്ട്‌ ഒരു കാടുപോലെ 
പെരുകി സച്ചിദാനന്ദസ്വരൂപമായ ബ്രഹ്മത്തെ മറച്ചുകളഞ്ഞിരി ക്കുകയാണ്‌. 
അതോടൊപ്പം രാഗദേഷങ്ങളും ഈ സത്യത്തെ മറയ്ക്കുന്നു. വിഷം 
വഹിച്ചുകൊണ്ട്‌ ഇഴഞ്ഞിഴഞ്ഞു സഞ്ചരിക്കുന്ന പാമ്പാണ്‌ രാഗത്തിന്‍െറ 
പ്രതീകം. ആരുടെമേലും ചാടിവീഴുന്ന പുലിയാണ്‌ ദ്വേഷത്തിന്‍െറ പ്രതീകം. 
മലയിലുടനീളം തെണ്ടിനടക്കുന്ന പുലയനാണ്‌ ജീവന്‍െറ പ്രതീകം. പുലയന്‍ 
കൂടെക്കൂടെ അല്‍പം ഭക്ഷണംവല്ലതും നല്‍കി പാമ്പിനെയും പുലിയെയും 
വശത്താക്കി ഈ മരുന്നില്‍ കുറച്ചൊക്കെ എടുത്തു ഭക്ഷിക്കാറുണ്ട്‌. ജീവന്‍ 
ഭാതികസാമ്രഗികള്‍ നേടി രാഗദ്വേഷങ്ങളെ അല്‍പനേരത്തേയ്ക്കൊന്നു 


ശിവശതകം 225 


ശമിപ്പിച്ച്‌ ലകികാനന്ദം അനുഭവിക്കുന്നതാണ്‌ പുലയന്‍െറ ഈ പാതിമരുന്നു 
ഭക്ഷണം. ജഡ്രപകൃതി അര്‍ദ്ധനാരീശ്വരനായ ശിവന്‍െറ പകുതിയായി 
ട്ടാണല്ലോ കരുതപ്പെടുന്നത്‌. ജഡ്രപകൃതിയിലെ ആനന്ദമാണു ജീവന്‍െറ 
ആനന്ദം. അതുകൊണ്ടാണ്‌ പാതി പുലയന്‍ ഭക്ഷിച്ചുഎന്ന്‌ പറഞ്ഞിരിക്കുന്നത്‌. 
പക്ഷെ ആരെത്ര ഭക്ഷിച്ചാലും പൂര്‍ണ്ണതയും ശുദ്ധതയും നഷ്ടപ്പെടാത്ത 
താണീ മരുന്ന്‌. “ഇന്നും വിലസതി” എന്ന പ്രയോഗം അക്കാര്യം സൂചിപ്പി 
ക്കുന്നു. കാടുതെളിച്ച്‌ പാമ്പിനെയും പുലിയെയും അടിച്ചോടിച്ച്‌ ജീവനു വേണ 
മെങ്കില്‍ ശുദ്ധവും പൂര്‍ണ്ണവുമായ ആ ഓഷധം എടുത്തു ഭുജിക്കാവുന്ന 
താണെന്നു ഭാവം. ഇവിടെ “മല” എന്നതിന്‌ സംസാരകാനനം എന്നര്‍ത്ഥം 
പറഞ്ഞാലും ദോഷമില്ല. 


ഭഗവത്കാരുണ്യത്തിന്‌ ഇനി ഒട്ടും താമസിച്ചുകൂട എന്നപേക്ഷിക്കുക 
യാണടുത്തതില്‍.- 


25 ധരണിയിലിങ്ങനെ വാഴുവാനസഹ്യം 
മരണവുമില്ലനമുക്കു പാര്‍ത്തുകണ്ടാല്‍ 
തരുണമിതെന്നുധരിച്ചു താപമെല്ലാം 
സ്മരഹര തീര്‍ത്തെഴുന്നള്ളുകെന്‍െറ മുന്‍പില്‍ 
ഇങ്ങനെ-വിഷയലോലുപനായി എരിഞ്ഞെരിഞ്ഞ്‌; ധരണിയില്‍- 
ഭൂമിയില്‍; വാഴുവാനസഹ്യം-ജീവിതം കഴിച്ചുകൂട്ടാന്‍ സാധിക്കില്ല; നമുക്ക്‌ 
മരണവുമില്ല-ആയുസ്സും നീണ്ടുനീണ്ടു പോകുന്നു; പാര്‍ത്തുകണ്ടാല്‍- 
ഭക്തന്‍െറ ഈ സ്ഥിതി ആലോചിക്കുമ്പോള്‍; ഇത്‌ തരുണം എന്ന്‌ ധരിച്ച്‌- 
ഇതുതന്നെ തക്കം എന്നറിഞ്ഞ്‌; സ്മരഹര-കാമനെ ദഹിപ്പിച്ച ഭഗവാനേ; 
താപമെല്ലാം തീര്‍ത്ത്-വേദനയെല്ലാം പോക്കി; എന്‍െറ മുന്‍പില്‍ എഴുന്ന 
ള്ളുക-എന്‍െറ മുന്‍പില്‍ പ്രത്യക്ഷപ്പെട്ടരുളണേ. 
വിഷയലോലുപനായി എരിഞ്ഞെരിഞ്ഞ്‌ ഭൂമിയില്‍ ജീവിതം കഴിച്ചു 
കൂട്ടാന്‍ സാധിക്കുകയില്ല. ആയുസ്സും നീണ്ടു നീണ്ടുപോകുന്നു. ഭക്തന്‍െറ 
ഈ സ്ഥിതി ആലോചിക്കുമ്പോള്‍ ഇതുതന്നെ തക്കമെന്നറിഞ്ഞ്‌, കാമനെ 
ദഹിപ്പിച്ച ഭഗവാനേ, വേദനയെല്ലാം പോക്കി എന്‍െറ മുന്‍പില്‍ പ്രത്യക്ഷ 
പ്പെട്ടരുളണേ ‘തരുണം” എന്ന പദത്തിന്‌ സന്ദര്‍ഭം. തക്കം എന്നാണര്‍ത്ഥം. 
ഇത്തരുണത്തില്‍ എന്ന ദൃഷ്ടാന്തം. 


മായാമോഹം കഠിനമാണെന്നും ഭക്തികൊണ്ടല്ലാതെ ഇവിടെ 
രക്ഷയില്ലെന്നുമാണിനി പറയുന്നത്‌. 


26 വയറുപതപ്പതിനുണ്ടു കണ്ടതെല്ലാം 
കയറിമറിഞ്ഞു മരിച്ചിടുന്നതിന്‍മുന്‍ 
ദയ തിരുമേനി മനസ്സിലോര്‍ത്തു ഭക്തി- 
ക്കയറുകൊടുത്തുകരേററണം മനം മേ. 
വയറുപതപ്പിന്‌-മനസ്സിന്‍െറ ലാകികപ്രലോഭനങ്ങളെ തൃപ്തിപ്പെടു 
ത്തുന്നതിന്‌; കണ്ടതെല്ലാം ഉണ്ട്‌-ഒരു ക്രമവുമില്ലാതെ കണ്ട ലാകികപദാര്‍ത്ഥ 
ങ്ങളെല്ലാം അനുഭവിച്ച്‌; കയറിമറിഞ്ഞ്‌--അഹങ്കരിച്ച്‌ അന്ധകുപത്തില്‍ വീണ്‌; 


74-2003 15 


226 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം / 


മരിച്ചിടുന്നതിന്‍മുന്‍-ജീവിതം അവസാനിപ്പിക്കുന്നതിന്‌ മുന്‍പ്‌; തിരുമേനി- 

ഭഗവാന്‍; മനസ്സില്‍ ദയയോര്‍ത്ത്‌-ഉള്ളില്‍ കാരുണ്യമുണ്ടായി; ഭക്തിക്കയറു 

കൊടുത്ത്‌-ഭക്തിയാകുന്ന കയറുനീട്ടി; മേ മനം-എന്‍െറ മനസ്സിനെ; കരേ 

ററണം-ഈ സംസാരക്കുണ്ടില്‍നിന്നും കരയ്ക്കെത്തിക്കണം. 

മനസ്സിന്‍െറ ലൌകിക്രലോഭനങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന്‌ ഒരു 

ക്രമവുമില്ലാതെ ലൌകികപദാര്‍ത്ഥങ്ങളെല്ലാം അനുഭവിച്ച്‌ അഹങ്കരിച്ച്‌ 
അന്ധകൂപത്തില്‍വീണു ജീവിതം അവസാനിപ്പിക്കുന്നതിനുമുമ്പ്‌ ഭഗവാന്‍ 
ഉള്ളില്‍ കാരുണ്യമുണ്ടായി ഭക്തിയാകുന്ന കയറുനീട്ടി എന്‍െറ മനസ്സിനെ 
ഈ സംസാരക്കുണ്ടില്‍നിന്നും കരയ്ക്കെത്തിക്കണം. 


ഭക്തിക്കയറു കൊടുത്ത്‌ 


ഈ ലോകത്തു വന്നുചേര്‍ന്നാല്‍ പരമമായ പ്രേമം ഈശ്വരങ്കലായി 
ത്തീരുന്നതാണു ഭക്തി. ജഡപദാര്‍ത്ഥങ്ങളെ പ്രേമിച്ചാല്‍ ജീവിതത്തിന്‌ ഒരു 
ധന്യതയും വരാനില്ല. ഉണ്ടായി നശിക്കുന്നവയാണവയെല്ലാം. അതുകൊണ്ട്‌ 
ജഡപദാര്‍ത്ഥങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോഴും പരമപ്രേമം ചേതനനായ 
ഈശ്വരങ്കല്‍ അര്‍പ്പിക്കുകയും പരമലക്ഷ്യം ഈശ്വര പ്രാപ്തിയാണെന്നു സദാ 
ഉറപ്പിക്കുകയും ചെയ്യുന്നതാണു ഭക്തി. സംസാരക്കുണ്ടില്‍നിന്നും കരേറാന്‍ 
ഈ ഭക്തിക്കയറിനെ ആശ്രയിക്കുകയല്ലാതെ വേറെ ഗതിയില്ല. 


ഭഗവാന്‍ സര്‍വ്വജ്ഞനും കരുണാനിധിയുമായതുകൊണ്ട്‌ തന്‍െറ 
പ്രാര്‍ത്ഥന കേള്‍ക്കാതിരിക്കയില്ലെന്നാണു ഭക്തന്‍െറ ഉത്തമവിശ്വാസം:- 


27 അരുള്‍വടിവായൊരുപോല്‍ നിറഞ്ഞുനില്‍ക്കും 
പരമശിവന്‍ ഭഗവാനറിഞ്ഞുസര്‍വ്വം 
സുരനദിതിങ്കളണിഞ്ഞദൈവമേ! നിന്‍- 
തിരുവടിനിത്യമനുഗ്രഹിച്ചിടേണം. 
അരുള്‍വടിയായ്‌ -കാരുണ്യസ്വരൂപിയായി; ഒരുപോല്‍ നിറഞ്ഞു 
നില്‍ക്കും-സര്‍വ്വത്ര സമരൂപനായി വിലസുന്ന; പരമശിവന്‍ ഭഗവാന്‍ -അങ്ങേ 
യററം മംഗളസ്വരൂപിയായ ഈശ്വരന്‍; സര്‍വ്വം അറിഞ്ഞു-എല്ലാം അറിയുന്ന 
വനാണ്‌; സുരനദിതിങ്കളണിഞ്ഞ ദൈവമേ-ശിരസ്സില്‍ ദേവഗംഗയും ചന്ദ്രക്ക 
ലയും അണിഞ്ഞിട്ടുള്ള അല്ലയോ ഭഗവന്‍; നിന്‍ തിരുവടി-അവിടന്ന്‌; നിത്യം 
അനുഗ്രഹിച്ചിടേണം-എന്നും അനുഗ്രഹം തന്നരുളേണം 
കാരുണ്യ സ്വരൂപിയായ സര്‍വ്വരത സമരൂപനായി വിലസുന്ന 
അങ്ങേയററം മംഗളസ്വരൂപിയായ ഈശ്വരന്‍ എല്ലാം അറിയുന്നവനാണ്‌. 
ശിരസ്സില്‍ ദേവഗംഗയും ചന്ദ്രക്കലയും അണിഞ്ഞിട്ടുള്ള അല്ലയോ ഭഗവന്‍, 
അവിടന്ന്‌ എന്നും അനുഗ്രഹം തന്നരുളണം 


പ്രാര്‍ത്ഥന ഫലിക്കുമോ? 


ഭഗവാന്‍ കാരുണ്യനിധിയാണ്‌; മംഗളസ്വരൂപിയാണ്‌; സര്‍വ്വവ്യാപിയാണ്‌. 
സര്‍വ്വജ്ഞനാണ്‌; അതായത്‌ അദ്ദേഹത്തിനു തെററുകള്‍ ക്ഷമിക്കാന്‍ കഴിയും, 


ശിവശതകം 227 


മംഗളങ്ങള്‍ നല്‍കാന്‍ കഴിയും; ഭക്തന്‍െറ ഹൃദയത്തില്‍തന്നെ ഇരിപ്പുണ്ട്‌. 
എല്ലാം അറിയുകയും ചെയ്യാം. പിന്നെ പ്രാര്‍ത്ഥന എങ്ങനെ ഫലിക്കാതി 
രിക്കും? ഈ ഭഗവാന്‍ പ്രാര്‍ത്ഥിക്കാത്തവരെയും അനുഗ്രഹിച്ചുകൂടെ? അനു 
ഗ്രഹം തള്ളിക്കളയുമെന്നു ശങ്കിച്ചിട്ടാണു പ്രാര്‍ത്ഥിക്കാത്തവരെ അനുഗ്രഹി 
ക്കാത്തത്‌. പ്രാര്‍ത്ഥിച്ചാല്‍പിന്നെ സംശയിപ്പാനില്ലല്ലോ. 


ധ്യാനംകൊണ്ടു മനസ്സിനെ വശത്താക്കി ശീതളമായ പ്രാണധാരയെ 
ശിരസ്സില്‍നിന്നും താഴോട്ടൊഴുക്കകിസുഖിക്കാനുള്ള ജീവന്‍െറ കഴിവ്‌ എന്നും 
തുടരണേയെന്നാണ്‌ അടുത്ത പദ്യത്തില്‍ പ്രാര്‍ത്ഥിക്കുന്നത്‌:- 


28 മുഴുമതിമൂടുതുരന്നു മുത്തെടുത്ത- 
ക്കുഴിയിലടച്ച കുരംഗമുണ്ടുകയ്യില്‍ 
തഴലെരിയും പൊഴുതുറിമൂലമോളം 
പുഴയൊഴുകുന്നതു വാഴ്ക ഭൂവിലെന്നും 
മുഴുമതിമൂടുതുരന്നു-മനസ്സിനെ ധ്യാനനിമഗ്നമാക്കി; മുത്തെടുത്ത്‌- 
ആത്മാനന്ദം കണ്ടെത്തി; കുഴിയിലടച്ച-ഹൃദയത്തില്‍ സൂക്ഷിക്കുന്ന; കുരംഗം- 
ജീവന്‍; കയ്യില്‍ ഉണ്ട്‌-അങ്ങേയ്ക്കു സര്‍വ്വഥാ അധീനനാണ്‌; തഴല്‍-ദുഃഖ 
ജ്വാല; എരിയും പൊഴുത്‌-കത്തിക്കാളുമ്പോള്‍; റി-ശിരോഭാഗത്തുദിച്ച്‌; 
മൂലമോളം-മൂലാധാരംവരെ; പുഴയൊഴുകുന്നത്‌-അമൃതരൂപമായ പ്രാണധാര 
പ്രവഹിക്കുന്നത്‌; ഭുവില്‍-ഈ ലോകത്ത്‌; എന്നും വാഴ്ക-ഭക്തന്മാര്‍ക്ക്‌ എന്നും 
അനുഭവിക്കാന്‍ ഇടവരണം. 
മനസ്സിനെ ധ്യാനനിമഗ്നമാക്കി ആത്മാനന്ദം കണ്ടെത്തി ഹൃദയത്തില്‍ 
സൂക്ഷിക്കുന്ന ജീവന്‍ അങ്ങേയ്ക്കു സര്‍വ്വഥാ അധീനനാണ്‌. ദുഃഖജ്വാല 
കത്തിക്കാളുമ്പോള്‍ ശിരോഭാഗത്തുദിച്ചു മൂലാധാരംവരെ അമൃതരൂപമായ 
പ്രാണധാര പ്രവഹിക്കുന്നത്‌ ഈ ലോകത്ത്‌ ഭക്തന്മാര്‍ക്ക്‌ എന്നും 
അനുഭവിക്കാന്‍ ഇടവരണം. 


ധ്യാനവും പ്രാണപ്രസരവും 

ധ്യാനവും അതിനെത്തുടര്‍ന്നുണ്ടാകുന്ന അമൃതമയമായ പ്രാണപ്രസ 
രണവുമാണ്‌ പ്രതീകാത്മകമായി ഈ ശ്ലോകത്തില്‍ ഗുരുദേവന്‍ വിവരി 
ച്ചിരിക്കുന്നത്‌. വേദാന്തശാസ്ര്രത്തില്‍ മനസ്സിന്‍െറ പ്രതീകമാണ്‌ പൂര്‍ണ്ണ 
ചന്ദ്രന്‍. വിരാട്രൂപനായ ഭഗവാന്‍െറ മനസ്സാണ്‌ ചന്ദ്രനെന്നും പ്രസിദ്ധിയുണ്ട്‌. 
ഉത്ഭവസ്ഥാനംവരെ കണ്ടെത്താന്‍ കഴിയുംവിധം മനസ്സിനെ ധ്യാനനിമഗ്ന 
മാക്കുന്നതാണ്‌ മുഴുമതിയുടെ മൂടുതുരക്കല്‍. മനസ്സിന്‍െറ മൂട്ടിലാണല്ലോ 
ആത്മാനന്ദത്തിന്‍െറ ഇരിപ്പ്‌. ബുദ്ധിയാകുന്ന കുന്താലികൊണ്ട്‌ മനസ്സാകുന്ന 
ഭൂമി കുഴിച്ചുവേണം ആത്മാനന്ദനിധി കൈക്കലാക്കേണ്ടതെന്നിങ്ങനെ ശ്രീ 
ശങ്കരഭഗവത്പാദരും മററും ധ്യാനത്തെ വിവരിച്ചിട്ടുള്ളത്‌. ഇത്തരുണത്തില്‍ 
ഓര്‍ക്കുന്നത്‌ നന്ന്‌. “മുത്ത്‌” എന്ന പദത്തിന്‌ ആനന്ദം എന്നര്‍ത്ഥം. ഇവിടത്തെ 
ആനന്ദം ആത്മാനന്ദമാണ്‌. ധ്യാനം കൊണ്ട്‌ ആത്മാനന്ദം കണ്ടെത്തിയ ഭക്തന്‍ 
സദാ ഹൃദയത്തില്‍ ആത്മസ്മരണ നിലനിറുത്തിക്കൊണ്ടുതന്നെ ലോക 


228 ശ്രീനാരായണ ഗുരുദേവഷ്യതികശീ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


രംഗത്തു വര്‍ത്തിക്കുന്നു. ഹൃദയത്തില്‍ രഹസ്യമായി സൂക്ഷിക്കുന്ന 
ആത്മസ്മരണയെയാണ്‌ “കുഴിയിലടച്ച മുത്തായി” കല്‍പിച്ചിരിക്കുന്നത്‌. 
വിലപ്പെട്ട രത്നവും മണ്ണിനടിയില്‍ കുഴിച്ചിട്ടുസൂക്ഷിക്കുംപോലെ എന്ന ഉപമ 
ഇവിടെ ധ്വനിക്കുന്നു. “മുത്ത്‌” എന്ന പദത്തിന്‌ രത്നം എന്നും അര്‍ത്ഥ 
മുണ്ടല്ലോ. കുരംഗം ജീവന്‍െറ പ്രതീകമാണ്‌. മാന്‍ എന്നാണു പദത്തിനര്‍ത്ഥം. 
ഭൂമിയില്‍ ഓടിനടക്കുന്ന ജന്തുവായതുകൊണ്ടാണ്‌ മാനിന്‌ കുരംഗം എന്ന 
പേരുകിട്ടിയത്‌. ഭൂമിയില്‍ ഓടിനടക്കുന്ന ചേതനാംശമാണല്ലോ ജീവന്‍. 
ചേതനനായ ഭഗവാന്‍െറ അംശമായതുകൊണ്ടുതന്നെ ജീവന്‍ എപ്പോഴും 
ഭഗവാന്‍െറ കയ്യിലാണ്‌; വിശേഷിച്ചും ഭക്തന്‍െറ ജീവന്‍. പരമശിവന്‍ 
ഒരു കയ്യില്‍ കുരംഗത്തെ ധരിക്കുന്നു എന്നു പ്രസിദ്ധി. ധ്യാനമഭ്യസിച്ച്‌ 
ആത്മാനന്ദം കണ്ടെത്തി സ്വയം ഈശ്വരാര്‍പ്പിതനായിത്തീര്‍ന്ന ജീവന്‍ 
സംസാരദുഃഖമാകുന്ന അഗ്നിജ്വാല എരിയാന്‍ തുടങ്ങുമ്പോഴൊക്കെ 
ഈശ്വരധ്യാനത്തില്‍ അഭയം തേടുന്നു. “തഴല്‍” എന്നതിന്‌ അഗ്നിജ്വാല 
എന്നാണര്‍ത്ഥം. 


ധ്യാനം ശക്തിപ്പെടുന്നതോടെ അമൃതമയമായ പ്രാണപ്രസരം ശിരസ്സില്‍ 
നിന്നും ആരംഭിച്ച്‌ താഴോട്ട്‌ ദേഹമാസകലം അനുഭവപ്പെടുന്നു. അതോടെ 
ദുഃഖമെല്ലാം ഒടുങ്ങി ആനന്ദ നിമഗ്നനാകാനും ഇടവരുന്നു. ഇതാണ്‌ “ഈറി 
മൂലമോളം പുഴയൊഴുകുന്നത്‌' ഇത്‌ ഭക്തന്മാര്‍ക്കെന്നും അനുഭവപ്പെടാന്‍ 
ഇടവരണേ എന്നാണു പ്രാര്‍ത്ഥന. 


ഭഗവന്നാമോച്ചാരണമെന്ന ലളിതമായ സാധനകൊണ്ട്‌ ഇതൊക്കെ 
നേടാമെന്നിരിക്കേ ലോകം അതിനു തുനിയുന്നില്ലല്ലോ എന്നാണ്‌ അടുത്ത 
പദ്യത്തില്‍ ഭക്തന്‍ കുണ്ഠിതപ്പെടുന്നത്‌.- 


29 ജനിമൃതിരോഗമറുപ്പതിന്നു സഞ്ജീ- 
വനി പരമേശ്വരനാമമെന്നിയില്ല 
പുനരതുമൊക്കെമറന്നു പൂത്തുകായ്ക്കും 
പുനകൃതികൊണ്ടു നിറഞ്ഞു ലോകമെല്ലാം. 
ജനിമൃതിരോഗം-ജനനമരണരുപത്തിലുള്ള സംസാരരോഗം; അറുപ്പതിന്‌ 
-പാടെ ശമിപ്പിക്കാന്‍; സഞ്ജീവനി-പററിയ മരുന്ന്‌; പരമേശ്വരനാമമെന്നിയില്ല- 
പരമേശ്വരന്‍െറ തിരുനാമമല്ലാതെ മറെറാന്നുമില്ല; ലോകമെല്ലാം-ലോക 
മൊക്കെ; അതുമൊക്കെ മറന്നു-ആ ലക്ഷ്യവും സാധനാമാര്‍ഗ്ഗവും മറന്ന്‌; 
പുനഃപുത്തുകായ്ക്കും-വീണ്ടും വീണ്ടും വാസനാസങ്കല്‍പരുപങ്ങളായ 
പൂക്കളും ജനനമരണരുപത്തിലുള്ള കായ്കളുംകൊണ്ടു നിറയുന്ന; പുനകൃതി 
കൊണ്ട്‌-കാടുവളര്‍ത്തല്‍കൊണ്ട്‌; നിറഞ്ഞു-പെരുകുന്നതായി കാണുന്നു. 
ജനനമരണരുപത്തിലുള്ള സംസാരരോഗം പാടെ ശമിപ്പിക്കാന്‍ പററിയ 
മരുന്ന്‌ പരമേശ്വരന്‍െറ തിരുനാമമല്ലാതെ മറെറാന്നുമില്ല. ലോകമൊക്കെ ആ 
ലക്ഷ്യവും സാധനാ മാര്‍ഗ്ഗവും മറന്ന്‌ വീണ്ടും വീണ്ടും വാസനാസങ്കല്‍പരൂ 
പങ്ങളായ പൂക്കളും ജനനമരണരുപങ്ങളായ കായ്കളും കൊണ്ട്‌ നിറയുന്ന 
കാടുവളര്‍ത്തല്‍കൊണ്ടു പെരുകുന്നതായി കാണാം. 


ശിവശതകം 229 








പൂത്തുകായ്ക്കും പുനകൃതി 

സംസാരരോഗം ശമിപ്പിക്കുകയാണ്‌ ജീവിതലക്ഷ്യം. വാസനകളും സ 
ങ്കല്‍പങ്ങളുമാണ്‌ സംസാരമാകുന്ന കാടിന്‍െറ പൂക്കള്‍. ജനനമരണങ്ങളാണു 
ഫലങ്ങള്‍. കര്‍മ്മംചെയ്ത്‌ വാസനകള്‍ സഞ്ചയിക്കുന്തോറും അവ സങ്കല്‍പ 
രൂപത്തില്‍ വികസിക്കുകയും ഫലങ്ങളെ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടി 
രിക്കും. അപ്പോള്‍ കര്‍മ്മം ചെയ്യവേതന്നെ വാസനകള്‍ മൊട്ടിടാതെനോക്കണം. 
ഈശ്വരാരാധനയായി ഫലസംഗം വെടിഞ്ഞു കര്‍മ്മം ചെയ്താലേ അതു പററൂ. 
ഭഗവന്നാമമുച്ചരിച്ച്‌ നിരന്തരമായ ഈശ്വരബുദ്ധി പുലര്‍ത്തി കര്‍മ്മത്തെ കര്‍ 
മമയോഗമാക്കി മാററുകയാണതിനുള്ള ഉപായം. അങ്ങനെ ചെയ്തില്ലെങ്കില്‍ 
ഈ കാടുവളര്‍ത്തല്‍ പൂവും കായുമായി പെരുകിക്കൊണ്ടേയിരിക്കും. 


നാമജപത്തിനും ഭഗവത്സ്മരണയ്ക്കും ഏററവും തടസ്സമായി നില്‍ 
ക്കുന്നത്‌ കാമമാണ്‌. അതിനെ ജയിക്കാന്‍ ശക്തി തരണേ എന്നാണിനി പ്രാര്‍ 
ത്ഥിക്കുന്നത്‌:- 


30 നരഹരിമൂര്‍ത്തി നമിച്ചിടുന്ന നെററി- 
ത്തിരുമിഴിതന്നിലെരിച്ചമാരനിന്നും 
വരുവതിനെന്തൊരു കാരണം പൊരിച്ചീ- 
ടെരിമിഴിതന്നിലിതൊന്നുകൂടെയിന്നും. 
നരഹരിമൂര്‍ത്തി നമിച്ചിടുന്ന-സാക്ഷാല്‍ നരസിംഹ മൂര്‍ത്തിപോലും 
ഭയംകൊണ്ടു കുമ്പിടുമാറുള്ള; നെററിത്തിരുമിഴിതന്നില്‍ -നെററിയുടെ 
മദ്ധ്യത്തിലുള്ള തീ ചിതറുന്ന മൂന്നാം കണ്ണില്‍; എരിച്ചു കാമന്‍-എരിച്ചു 
ചാമ്പലാക്കിയ കാമദേവന്‍; ഇന്നും-ഇപ്പോഴും; വരുവതിന്‌-വന്ന്‌ മനസ്സിനെ 
വികാരപ്പെടുത്തി ക്ലേശിപ്പിക്കുന്നതിന്‌; എന്തൊരു കാരണം-കാരണം 
എന്താണ്‌; ഇന്നും-ഇനിയും; ഒന്നുകൂടെ-ഒരിക്കല്‍കൂടെ; എരിമിഴിതന്നില്‍-തീ 
ചിതറുന്ന ആ മുന്നാം കണ്ണില്‍; പൊരിച്ചീട്‌-കാമനെ ചുട്ടുകരിച്ച്‌ എന്നെ 
രക്ഷിക്കുമാറാകണം. 
സാക്ഷാത്‌ നരസിംഹമൂര്‍ത്തിപോലും ഭയംകൊണ്ടു കുമ്പിടുമാറുള്ള 
നെററിയുടെ മദ്ധ്യത്തിലുള്ള തീ ചിതറുന്ന മൂന്നാം കണ്ണില്‍ എരിച്ചു 
ചാമ്പലാക്കിയ കാമദേവന്‍ ഇപ്പോഴും വന്നു മനസ്സിനെ വികാരപ്പെടുത്തി 
ക്ലേശിപ്പിക്കുന്നതിന്‌ കാരണം എന്താണ്‌. ഇനിയും ഒരിക്കല്‍ക്കൂടെ തീ 
ചിതറുന്ന മൂന്നാം കണ്ണില്‍ കാമനെ ചുട്ടുകരിച്ച എന്നെ രക്ഷിക്കുമാറാകണം. 


കാമജയം 


കാമജയംപോലെ വിഷമമായ മറെറാന്നുമില്ല. പലപ്പോഴും ജയിച്ചു എ 
ന്നുതോന്നും. പക്ഷെ അപ്രതീക്ഷിതമായി അതു വീണ്ടും പിടികൂടും. കാമ 
ത്തെ ജയിക്കാന്‍ ആവര്‍ത്തിച്ചു ്രതിജ്ഞചെയ്യും. പ്രതിജ്ഞകളെയൊക്കെ 
അതു തകര്‍ക്കും. അതുകൊണ്ട്‌ ഓരോ സമയവും കാമന്‍െറ പുറപ്പാടുണ്ടാ 
കുമ്പോള്‍ എരിച്ചു ചാമ്പലാക്കാന്‍ ഭഗവാനോടു പ്രാര്‍ത്ഥിക്കുകയല്ലാതെ വേറെ 
മാര്‍ഗ്ഗമില്ല. പരമശിവന്‍ ഹിമാലയത്തില്‍ തപസ്സുചെയ്തുകൊണ്ടിരിക്കുമ്പോള്‍ 


230 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം / 


അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കാന്‍ ശ്രമിച്ച കാമദേവന്‍ അദ്ദേഹത്തിന്‍െറ നെററി 
ക്കണ്ണില്‍നിന്നും ചിതറിയ തീയില്‍ ദഹിച്ചു ചാമ്പലായ കഥ പ്രസിദ്ധമാണല്ലോ. 
“നരഹരിമൂര്‍ത്തി നമിച്ചിടുന്ന്‌ എന്ന വിശേഷണം ചേര്‍ത്തിരിക്കുന്നതു നെററി 
ക്കണ്ണിന്‍െറ ഭയാനകത സൂചിപ്പിക്കാനാണ്‌. 

ഇന്ദ്രിയജയം നേടി കുണ്ഡലിനീ പ്രാണസാക്ഷാത്കാരം ഉണ്ടായാല്‍ 
പോലും അതു പൂര്‍ണ്ണ സത്യാനുഭൂതിയല്ലെന്നാണ്‌ മുപ്പത്തൊന്നാം പദ്യത്തില്‍ 
വിവരിക്കുന്നത്‌:- 


31 പറവകള്‍ പത്തുമറുത്തു പററിനില്‍ക്കും 
കുറികളൊഴിച്ചു കരുത്തടക്കിയാടും 
ചെറുമണി ചെന്നു ചെറുത്തു കാളനാഗം 
നെറുകയിലാക്കിയൊളിച്ചിടുന്നു നിത്യം 
പറവകള്‍ പത്തും അറുത്ത്‌ -പത്തിന്ദ്രിയങ്ങളെയും കീഴടക്കി; പററി 
നില്‍ക്കും കുറികളൊഴിച്ചു-അവയുടെ വിഷയങ്ങളെ പുറംതള്ളി; കരുത്തടക്കി- 
ശക്തി നശിപ്പിച്ച്‌; ആടും കാളനാഗം-സുഷുമ്നയില്‍ കടന്നു പ്രസരിക്കുന്ന 
കുണ്ഡലിനീ പ്രാണന്‍; ചെന്നു ചെറുത്ത്‌-അടുത്തെത്തി കൈക്കലാക്കി; ചെറു 
മണി-സ്വയം പ്രകാശിക്കുന്ന ആത്മാവിനെ; നിത്യം-ദിവസേന; നെറുകയി 
ലാക്കി-തന്‍െറ പത്തിക്കുള്ളിലാക്കി; ഒളിച്ചിടുന്നു-മറച്ചുകളയുന്നു. 
പത്തിന്ദ്രിയങ്ങളെയും കീഴടക്കി അവയുടെ വിഷയങ്ങളെ പുറംതള്ളി 
ശക്തി നശിപ്പിച്ചു സുഷുമ്നയില്‍ കടന്നു പ്രസരിക്കുന്ന കുണ്ഡലിനീ പ്രാണന്‍ 
അടുത്തെത്തി കൈക്കലാക്കി സ്വയം പ്രകാശിക്കുന്ന ആത്മാവിനെ ദിവസേന 
തന്‍െറ പത്തിക്കുള്ളിലാക്കി മറച്ചുകളയുന്നു. 


പ്രാണാനുഭവ രഹസ്യം 


ജ്ഞാനേന്ദ്രിയങ്ങളും കര്‍മ്മേന്ദ്രിയങ്ങളും ചേര്‍ന്നാണ്‌ പത്തിന്ദ്രിയങ്ങള്‍. 
വിഷയങ്ങളുടെ പിന്നാലേ പാഞ്ഞുനടക്കുന്നതുകൊണ്ടാണിവയെ പറവക 
ളായി കല്‍പിച്ചിരിക്കുന്നത്‌. ഒളി മുതലായ പഴമുണ്ണുന്ന കിളികളായി ജ്ഞാനേ 
ന്്രിയങ്ങളെ ഗുരുദേവന്‍ ആത്മോപദേശശതക ത്തിലെ എട്ടാം പദ്യത്തില്‍ 
ചിത്രീകരിച്ചിട്ടുള്ളത്‌ ഇവിടെ ഓര്‍ക്കുന്നത്‌ നന്ന്‌. ശബ്ദം, സ്പര്‍ശം തുടങ്ങി 
യവ ജ്ഞാനേന്ദ്രിയവിഷയങ്ങള്‍, പ്രലപനം, ആദാനം തുടങ്ങിയവ കര്‍മ്മേ 
ന്ദ്രിയ വിഷയങ്ങള്‍. ഇന്ദ്രിയ ജയം നേടി മനസ്സേകാഗ്രപ്പെടുന്നതോടെ കുണ്ഡ 
ലിനീ പ്രാണന്‍ പ്രസരിക്കാന്‍ തുടങ്ങുന്നു. കുണ്ഡലിനിക്ക്‌ പാമ്പിന്‍െറ 
പ്രതീകം യോഗശാസ്ത്രത്തില്‍ പ്രസിദ്ധമാണ്‌. കുണ്ഡലിനീയോഗം ആത്മ 
സാക്ഷാത്കാരത്തിലേയ്ക്കു നീങ്ങുന്ന മനസ്സിന്‍െറ ഒരു പ്രത്യേകാനുഭവ 
ഘട്ടമാണ്‌. ഇവിടെ സത്യം പ്രാണപ്രസരവുമായി ഇടകലര്‍ന്നുമാശ്രമേ 
അനുഭവപ്പെടുന്നുള്ളൂ. അതുകൊണ്ടാണ്‌ ചെറുമണിയെ സര്‍പ്പം നെറുക 
യിലാക്കി ഒളിക്കുന്നു എന്നു പറഞ്ഞിരിക്കുന്നത്‌. പാമ്പിന്‍െറ നെറുകയിലെ 
മണികാണാന്‍ കഴിഞ്ഞാലും കൈക്കലാക്കാന്‍ പാമ്പുതന്നെ തടസ്സമായിത്തീ 
രുന്നു. ദേഹത്തെയും ദേഹിയെയും ഒന്നായ്‌ വിഴുങ്ങുന്ന ഏകനുമായി 


ശിവശതകം 231 


അലിഞ്ഞുചേരുന്നതാണ്‌ പൂര്‍ണ്ണാനുഭവം. ്രാണാനുഭവരഹസ്യവും പൂര്‍ണ്ണ 
സാക്ഷാത്കാരവും വിശദമായി അറിയാന്‍ ഗുരുദേവന്‍െറ കുണ്ഡലിനിപ്പാട്ടിനു 
നല്‍കിയിട്ടുള്ള വ്യാഖ്യാനം നോക്കുക. 


പ്രാണാനുഭവം കൊണ്ടും തൃപ്തിയായില്ലെങ്കില്‍ ഇതിനപ്പുറത്ത്‌ ഇനി 
എന്താണ്‌ വേണ്ടത്‌? ഈ ചോദ്യത്തിനു മറുപടിയാണടുത്ത പദ്യം:- 


32 ശിവ! ശിവ തത്ത്വമൊഴിഞ്ഞു ശക്തിയും നി- 
ന്നവധിപറഞ്ഞൊഴിയാതെ നാദവും നിന്‍- 
സവനമതിനു സമിത്തതാക്കി ഹോമി- 
പ്പവനിവനെന്നരുളീടുകപ്പനേ! നീ 


ശിവ!, ശിവ-മംഗളസ്വരുപിയായ അല്ലയോ ഭഗവന്‍; തത്ത്വമൊഴിഞ്ഞു- 
പ്രാണതത്ത്വം മാറി; ശക്തിയും നിന്ന്‌ -ശക്തിസ്പന്ദനവും നിലച്ച്‌; നാദവും 
നിന്‍ സവനമതിനു സമിത്തതാക്കി-അനാഹതനാദവും അങ്ങയെ പ്രാപിക്കാ 
നുള്ള യജ്ഞത്തിനു വിറകാക്കി; ഹോമിപ്പവന്‍ ഇവന്‍--ഹോമിക്കാന്‍ കരുത്തു 
ള്ളവനാണീ ഭക്തന്‍; എന്ന്‌-എന്ന സ്ഥിതി വന്നുചേരാന്‍; അപ്പനേ-സ്നേഹ 
നിധിയായ ഭഗവാനേ; അവധി പറഞ്ഞൊഴിയാതെ-അല്‍പംകൂടി കഴിയട്ടെ 
എന്നുപറഞ്ഞ്‌ മാറാതെ; നീ അരുളീടുക-അവിടുന്ന്‌ അനുഗ്രഹിക്കുക. 
മംഗളസ്വരൂപിയായ അല്ലയോ ഭഗവന്‍, (പാണതത്ത്വവുംമാറി 
ശക്തിസ്പന്ദനവും നിലച്ച്‌ അനാഹതനാദവും അങ്ങയെ പ്രാപിക്കാനുള്ള 
യജ്ഞത്തിനു വിറകാക്കി ഹോമിക്കുവാന്‍ കരുത്തുള്ളവനാണീ ഭക്തന്‍ എന്ന 
സ്ഥിതി വന്നുചേരാന്‍, സ്നേഹനിധിയായ ഭഗവാനേ, അല്‍പംകൂടി കഴിയട്ടെ 
എന്നുപറഞ്ഞു മാറാതെ, അവിടുന്ന്‌ അനുഗ്രഹിക്കുക. 


നിര്‍വ്വികല്‍പസത്യം 


നിശ്ചലവും നിര്‍വ്വികാരവും ആനന്ദഘനവുമായ അനുഭവമാണു 
പൂര്‍ണ്ണസത്യം. അതില്‍ ശക്തിസ്പന്ദനരൂപമായ പ്രാണന്‍െറ ആവിര്‍ഭാവ 
ത്തോടെയാണ്‌ അത്‌ മറയ്ക്കപ്പെടുന്നത്‌. ശക്തിസ്പന്ദനത്തിന്‍െറ രണ്ടു 
സൂക്ഷ്മരൂപങ്ങളാണ്‌ പ്രാണനും ധ്വനിയും. ഒരു യോഗിയുടെ മനസ്സ്‌ 
ഏകാഗ്രപ്പെട്ട്‌ ആത്മസാക്ഷാത്കാരത്തോടടുക്കുമ്പോള്‍ മധുരമധുരങ്ങളായ 
പലതരം ധ്വനികളും ഉള്ളില്‍ കേള്‍ക്കാന്‍ ഇടവരുന്നു. ഇവയാണ്‌ അനാഹത 
നാദങ്ങള്‍. കുണ്ഡലിനീ പ്രാണസാക്ഷാത്കാരത്തോടെയാണ്‌ ഈ അനാഹത 
നാദങ്ങളും അനുഭവപ്പെടുന്നത്‌. അനാഹതനാദങ്ങളെക്കുറിച്ചു കൂടുതല്‍ 
അറിയാന്‍ ആഗ്രഹമുള്ളവര്‍ ആത്മോചദേശശതകത്തിലെ പതിനാറാം 
പദ്യത്തിന്‍െറ വ്യാഖ്യാനം നോക്കേണ്ടതാണ്‌. അപ്പോള്‍ പ്രാണപ്രസരവും 
അനാഹതനാദങ്ങളും ഒഴിഞ്ഞുമാറി ശക്തിസ്പന്ദനം നിലയ്ക്കുമ്പോഴാണ്‌ 
നിര്‍വ്വികല്‍പമായ പൂര്‍ണ്ണസത്യം തെളിയുന്നത്‌. ഇതാണ്‌ ശ്ലോകതാത്പര്യം. 
തൊട്ടുമുന്‍പുള്ള പദ്യത്തില്‍ പ്രാണസാക്ഷാ ത്കാരം പ്രതിപാദിച്ചിരിക്കുന്നതു 
കൊണ്ട്‌ പ്രസ്തുത പദ്യത്തിലെ തത്ത്വപദത്തിന്‌ പ്രാണതത്ത്വം എന്നുതന്നെ 
അര്‍ത്ഥം ഗ്രഹിക്കേണ്ടതാണ്‌. പൂര്‍ണ്ണസത്യാനുഭവമായിരിക്കണം ശിവഭജന 
ത്തിന്‍െറ പരമലക്ഷ്യമെന്നു താത്പര്യം. 


232 ശീനാരായണ ഗുരുദേവഷ്യതികശീ സന്ധുര്‍ണവ്യാബ്യാനം - ഭാഗം 7 


ഈ ശരീരം പോയാല്‍ ഇനിയൊരു ശരീരം സ്വീകരിക്കാന്‍ ഇടവരാത്ത 
വണ്ണം സുക്ഷ്മശരീരത്തെ ജ്ഞാനാഗ്നിയില്‍ എരിച്ചുകളയാന്‍ കരുത്തു 
തരണേയെന്നാണു തുടര്‍ന്നു പ്രാര്‍ത്ഥിക്കുന്നത്‌:- 


33 ചെറുമയിര്‍തോലുപൊതിഞ്ഞു ചത്തുപോവാന്‍ 
വരവുമെടുത്തുവലത്തുവായുവിന്മേല്‍ 
ചരുകുചുഴന്നുപറന്നിടുന്നവണ്ണം 
തിരിയുമതിങ്ങുവരാതെ തീയിടേണം. 

ചെറുമയിര്‍തോലുപൊതിഞ്ഞു-ചെറിയ രോമങ്ങള്‍ നിറഞ്ഞ തൊലി 
കൊണ്ടു മൂടി; ചത്തുപോവാന്‍ വരവുമെടുത്ത്‌-ജീര്‍ണ്ണിച്ചു നശിക്കുകയെന്ന 
നിശ്ചിത സ്വഭാവത്തോടുകൂടി; വലത്തു വായുവിന്മേല്‍ ചരുകുചുഴന്ന്‌ - 
വലത്തുഭാഗത്തുള്ള പ്രാണനോടു ചാഞ്ഞുനിന്നു വിഷയങ്ങളില്‍ ഭ്രമിച്ച്‌; 
പറന്നിടുന്നവണ്ണം തിരിയും-പക്ഷികള്‍ ഒരു വൃക്ഷത്തില്‍നിന്നു മറെറാരു 
വ്ൃക്ഷത്തിലേയ്ക്കു പറക്കുന്നതുപോലെ പല ലോകങ്ങളെ പ്രാപിച്ചുചുററി 
ത്തിരിയുന്ന; അത്‌-ആ സൂക്ഷ്മശരീരം; ഇങ്ങുവരാതെ-ഇനി ഉണ്ടാകാതെ; 
തീയിടേണം-ജ്ഞാനാഗ്നിയില്‍ എരിച്ചുകളയാന്‍ അനുഗ്രഹിക്കണം. 
ചെറിയ രോമങ്ങള്‍ നിറഞ്ഞ തൊലികൊണ്ടുമൂടി ജീര്‍ണ്ണിച്ചുനശിക്കുക 
എന്ന നിശ്ചിതസ്വഭാവത്തോടുകൂടി വലത്തുഭാഗത്തുള്ള പ്രാണനോടു 
ചാഞ്ഞുനിന്നു വിഷയങ്ങളില്‍ ശ്രമിച്ച്‌ പക്ഷികള്‍ ഒരു വൃക്ഷത്തില്‍നിന്നു 
മറെറാരു വൃക്ഷത്തിലേയ്ക്കു പറക്കുന്നതുപോലെ പല ലോകങ്ങളെ പ്രാപിച്ചു 
ചുററിത്തിരിയുന്ന ആ സൂക്ഷ്മശരീരം ഇനി ഉണ്ടാകാതെ ജ്ഞാനാഗ്നിയില്‍ 
എരിച്ചുകളയാന്‍ അനുഗ്രഹിക്കണം. 


അതിങ്ങുവരാതെ തീയിടേണം 


പൂര്‍ണ്ണ സത്യാനുഭവത്തിനുള്ള ഒരേ ഒരു മാര്‍ഗ്ഗം സൂക്ഷ്മശരീരത്തെ 
ജ്ഞാനാഗ്നിയില്‍ എരിക്കുകയാണ്‌. വികാരസങ്കല്‍പമായ അന്തഃകരണമാണു 
സൂക്ഷ്മശരീരം. ഇവിടെ വസ്തു ഒന്നേയുള്ളൂ എന്ന ജ്ഞാനം മനസ്സിനെ 
പഠിപ്പിച്ച്‌ വികാരസങ്കല്‍പങ്ങളെ അകററുന്നതുതന്നെയാണ്‌ ജ്ഞാനാഗ്നിയി 
ലെ സൂക്ഷ്മശരീരദഹനം. സൂക്ഷ്മശരീരം ബാക്കിനില്‍ക്കുന്നിടത്തോളം അത്‌ 
ഇഹപരലോകങ്ങളില്‍ മാറിമാറി സ്ഥുലശരീരങ്ങളെ അംഗീകരിച്ച്‌ ജനിച്ചും 
മരിച്ചും പക്ഷികളെപ്പോലെ പറന്നുകൊണ്ടിരിക്കും. രോമങ്ങള്‍നിറഞ്ഞ തോലു 
കൊണ്ടു പൊതിയുക എന്നു പറഞ്ഞിരിക്കുന്നത്‌ സ്ഥൂലശരീരം സ്വീകരിക്കു 
ന്നതിനെയാണ്‌. ഇവിടത്തെ തൊലി മാംസാസ്ഥിമയമായ ദേഹത്തിന്‍െറ പ്രതി 
നിധിയാണ്‌. ജീര്‍ണ്ണിച്ചുനശിക്കുകയാണീ ദേഹത്തിന്‍െറനിശ്ചിത സ്വഭാവം. 
ഈ ദേഹത്തിലിരിക്കുന്നിടത്തോളം ജീര്‍ണ്ണിച്ചുനശിക്കുന്നു എന്ന്‌ സൂക്ഷ്മ 
ശരീരത്തിനും അനുഭവിക്കേണ്ടിവരും. അതു വ്യക്തമാക്കാനാണ്‌ “ചത്തു 
പോവാന്‍ വരവുമെടുത്ത്‌” എന്നു പ്രസ്താവിച്ചിരിക്കുന്നത്‌. സ്ഥൂലശരീരത്തി 
ലിരുന്നുകൊണ്ട്‌ ബാഹ്യവിഷയങ്ങളെ അനുഭവിക്കുന്ന ജാഗ്രത്പ്രജ്ഞ ദേഹ 
ത്തിന്‍െറ വലതുഭാഗത്തിനു പ്രാധാന്യം നല്‍കുന്നു എന്നാണുപനിഷത്‌ 
പ്രസിദ്ധി. ജാഗ്രത്‌ പ്രജ്ഞയായ വിശ്വന്‍ ദക്ഷിണാക്ഷി മുഖനാണെന്ന്‌ 


ശിവശതകം 233 


മാണ്ഡുക്യോപനിഷത്ത്‌ വിവരിക്കുന്നു. വായുവിനെ ആശ്രയിച്ചാണല്ലോ ദേഹ 
ത്തിന്‍െറ പ്രവര്‍ത്തനം. വലത്തുവായുവിന്മേല്‍ ചരുകുചുഴന്ന്‌ എന്നു പറഞ്ഞി 
രിക്കുന്നതു ലോകവിഷയങ്ങളില്‍ തെണ്ടിത്തിരിയുന്ന ജാഗ്രത്പ്രജ്ഞയുടെ 
ഈ പ്രത്യേകത വെളിപ്പെടുത്താ നാണ്‌. പരദ്രോഹം ചെയ്തു ഭാതികജീവിതം 
നയിക്കാനിടയായ അല്‍പനായ ഈ ഭക്തനെ കാരുണ്യംചൊരിഞ്ഞ്‌ 
രക്ഷിക്കണേ എന്നാണിനി പ്രാര്‍ത്ഥിക്കുന്നത്‌. 


34 കരുമനചെയ്തു കളിച്ച കള്ളമെല്ലാം 
കരളിലമര്‍ത്തിയൊരല്‍പനെക്കുറിച്ച്‌ 
കരുണയിരുത്തിയനുഗ്രഹിച്ചിടേണം 
കരപെരുകിക്കവിയും സമുദ്രമേ! നീ 

കരപെരുകിക്കവിയും സമുദ്രമേ-പ്രപഞ്ചമാകുന്ന കരയും കടന്നു തിങ്ങി 
വിങ്ങുന്ന ബോധസമുദ്രമായ അല്ലയോ ഭഗവാനേ; കരുമനച്യ്ത്-പല 
ദുഷ്ട്രപവൃത്തികളും ചെയ്ത്‌; കളിച്ച്‌ -തുച്ഛങ്ങളായ ലോകസുഖങ്ങളില്‍ 
മുഴുകി; കള്ളമെല്ലാം കരളിലമര്‍ത്തിയ-ഇല്ലാത്ത ജഡദൃശ്യങ്ങള്‍ സത്യ 
മാണെന്നു ഭ്രമിച്ച്‌ അവയില്‍ കൊതിപുണ്ടു കഴിഞ്ഞുകൂടിയ; ഒരല്പനെക്കു 
റിച്ച്‌-നിസ്സാരനായ ഈ എന്നെക്കുറിച്ച്‌; കരുണയിരുത്തി-കാരുണ്യം ഉണ്ടായി; 
നീ അനുഗ്രഹിച്ചിടേണം-അവിടന്ന്‌ രക്ഷിക്കുമാറാകണം. 
പ്രപഞ്ചമാകുന്ന കരയും കടന്നു തിങ്ങിവിങ്ങുന്ന ബോധസമുദ്രമായ 
അല്ലയോ ഭഗവാനേ, പല ദുഷ്ട്രപവൃത്തികളും ചെയ്ത്‌ തുച്ഛങ്ങളായ 
ലോകസുഖങ്ങളില്‍ മുഴുകി ഇല്ലാത്ത ജഡദൃശ്യങ്ങള്‍ സത്യമാണെന്ന്‌ ശ്രമിച്ച്‌ 
അവയില്‍ കൊതിപുണ്ടു കഴിഞ്ഞുകൂടിയ നിസ്സാരനായ ഈ എന്നെക്കുറിച്ച്‌ 
കാരുണ്യം ഉണ്ടായി അവിടന്നു രക്ഷിക്കുമാറാകണം. 


കരപെരുകിക്കവിയും സമുഗ്രമേ! 


ബോധസ്വരൂപനായ പരമാത്മാവിന്‍െറ ഒരംശത്തില്‍ മാരതമേ 
പ്രപഞ്ചപ്രതിഭാസമുള്ളു എന്നു ശ്രുതി ഘോഷിക്കുന്നു. അതുകൊണ്ട്‌ 
“കരപെരുകിക്കവിയും സമുദ്രമേ” എന്നു സംബോധന ചെയ്തിരിക്കുന്നത്‌. 
“ത്രിഭുവനസീമ കടന്നുതിങ്ങിവിങ്ങു”ന്നതാണ്‌ പരബ്രഹ്മമെന്നു ഗുരുദേവന്‍ 
ആത്മോപദേശതകത്തിലും വെളിപ്പെടുത്തിയിട്ടുണ്ട്‌. മായാദൃശ്യങ്ങളായ 
ജഡ്രപതിഭാസങ്ങള്‍ സത്യമെന്നുകരുതി അവയില്‍ മോഹിച്ചുപോകുന്ന 
മനസ്സിന്‌ പൂര്‍ണ്ണസത്യം അറിവില്ലെന്നുള്ളതു കൊണ്ടുതന്നെ അല്‍പത്വം 
സംഭവിക്കുന്നു. പൂര്‍ണ്ണമല്ലാത്തതൊക്കെ അല്‍പമാണല്ലോ. ഭഗവത്കാ രുണ്യം 
കൊണ്ടല്ലാതെ ഈ അല്‍പമനസ്സിന്‌ പൂര്‍ണ്ണതയെ സമീപിക്കാന്‍ പററുന്നതല്ല. 

ഭഗവത്‌ കാരുണ്യമുണ്ടെങ്കില്‍ ആത്മസൂര്യന്‍ തെളിഞ്ഞു പ്രകാശിക്കാ 
നിട വരുമെന്നാണിനി പ്രസ്താവിക്കുന്നത്‌. 


35 തൊഴിലുകളഞ്ചുമൊഴിഞ്ഞു തോന്നി നില്‍ക്കും 
മുഴുമതിയാഴികടഞ്ഞെടുത്തുമുന്നം 


234 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം I 


ഒഴുകിവരുന്നമ്ൃതുണ്ടുമാണ്ടുപോകാ- 
തൊഴുവിലൊടുക്കമുദിക്കുമര്‍ക്കബിംബം 
തൊഴിലുകളഞ്ചുമൊഴിഞ്ഞു-പ്രമാണം, വിപര്യയം, വികല്‍പം, നിദ്ര, 
സ്മൃതി എന്നീ അഞ്ചു ചിത്തവൃത്തികളും അടങ്ങി; തോന്നിനില്‍ക്കും-്രഹ്മ 
ഭാവനയിലെത്തിനില്‍ക്കുന്ന; മുഴുമതിയാഴി-അഖണ്ഡാകാരബുദ്ധിയാകുന്ന 
പാലാഴി; മുന്നം കടഞ്ഞെടുത്തു-നേരത്തേയുള്ള സമാദ്ധ്യഭ്യാസംകൊണ്ടു പാക 
പ്പെട്ട്‌, ഒഴുകിവരുന്നമൃതുണ്ടും-അമൃതുപോലെ ഉള്ളില്‍ പരക്കുന്ന ശീതളമായ 
പ്രാണധാരയിലെ ആനന്ദം അനുഭവിച്ചാലും; ആണ്ടുപോകാതെ-അതാണു 
പരമസത്യമെന്നു ഭ്രമിച്ചു നിന്നുപോകാതെ മുന്നോട്ടു നീങ്ങിയാല്‍; ഒഴുവില്‍ 
ഒടുക്കം-നിവൃത്തി മാര്‍ഗ്ഗത്തിന്‍െറ അന്ത്യത്തില്‍; അര്‍ക്കബിംബം ഉദിക്കും 
-പരമബ്രഹ്മമാകുന്ന ബോധസുര്യന്‍ ഉദയംചെയ്യും. 
പ്രമാണം, വിപര്യയം, വികല്‍പം, നിദ്ര, സ്മൃതി എന്നീ അഞ്ചു ചിത്ത 
വൃത്തികളും അടങ്ങി ്രഹ്മഭാവനയിലെത്തിനില്‍ക്കുന്ന അഖണ്ഡാകാര ബു 
ദ്ധിയാകുന്ന പാലാഴി നേരത്തേയുള്ള സമാദ്ധ്യഭ്യാസംകൊണ്ടു പാകപ്പെട്ടും 
അമൃതുപോലെ ഉള്ളില്‍ പരക്കുന്ന ശീതളമായ പ്രാണധാരയിലെ ആനന്ദം 
അനുഭവിച്ചാലും അതാണു പരമസത്യമെന്നു ശ്രമിച്ച്‌ നിന്നുപോകാതെ മുന്നോ 
ട്ടു നീങ്ങിയാല്‍ നിവൃത്തിമാര്‍ഗ്ഗത്തിന്‍െറ അന്ത്യത്തില്‍ പര്രബഛ്മമാകുന്ന ബോ 
ധസൂര്യന്‍ ഉദയം ചെയ്യും. 


ഒഴുവിലൊടുക്കമുദിക്കുമര്‍ക്കബിംബം 


ഇടയ്ക്കെങ്ങും നിന്നുപോകാതെ ഒരു സാധകന്‍ പൂര്‍ണ്ണമായ അദ്വയ 
ബ്രഹ്മസാക്ഷാത്കാരത്തിലെത്തിച്ചേരേണ്ടതാണ്‌. “ഒഴിവ്‌” എന്ന പദത്തിന്‌ ഒ 
ഴിഞ്ഞുപോകല്‍ അഥവാ നിവൃത്തി എന്നാണര്‍ത്ഥം. ഒഴിഞ്ഞുപോകാവുന്ന 
തെല്ലാം ഒടുങ്ങിയാല്‍ ബാക്കി നില്‍ക്കുന്നതാണ്‌ പൂര്‍ണ്ണ്രബഹ്മം. “ഒന്നൊന്നാ 
യെണ്ണിയെണ്ണി തൊട്ടെണ്ണും പൊരുളൊടു ങ്ങിയാല്‍ നിന്നിടും ദൃക്കുപോല്‍” 
എന്നിങ്ങനെ ഈ സാക്ഷാത്കാരത്തെ ക്കുറിച്ച്‌ ദൈവദശകത്തില്‍ ഗുരുദേ 
വന്‍ പ്രസ്താവിച്ചിട്ടുണ്ട്‌. ഒഴിയാവുന്നതൊ ക്കെയൊഴിഞ്ഞാല്‍ പൂര്‍ണ്ണസത്യം 
സുര്യതുല്യം പ്രകാശിക്കും. ഒഴിയേണ്ടതെന്തൊക്കെയാണ്‌? ചിത്തവൃത്തിക 
ളാണൊഴിയേണ്ടവ. പ്രമാണം, വിപര്യയം, വികല്‍പം, നിദ്ര, സ്മൃതി എന്നി 
ങ്ങനെ അഞ്ചാണു ചിത്തവ്യത്തികള്‍. തൊഴിലുകളഞ്ച്‌ എന്നു പറഞ്ഞിരിക്കു 
ന്നതിവയെയാണ്‌. ഇന്ദ്രിയങ്ങള്‍വഴി വിഷയങ്ങളെ അനുഭവിക്കുന്നതാണ്‌ 
പ്രമാണം. ഉള്ളതില്‍ ഇല്ലാത്തത്‌ ആരോപിച്ചുകാണുന്നതാണ്‌ വിപര്യയം. കയ 
റില്‍ സര്‍പ്പത്തെ കാണുംപോലെ. ശൂന്യതയില്‍ ഇല്ലാത്തതു സങ്കല്‍പിച്ചുകാ 
ണുന്നതാണു വികല്‍പം. ഇരുട്ടില്‍ പിശാചിനെയും മററും കാണുന്നതുപോലെ. 
ചിത്തത്തിന്‍െറ ലയമാണു നിദ്ര. കഴിഞ്ഞതൊക്കെ ഓര്‍മ്മിക്കുന്നതാണ്‌ 
സ്മൃതി. ചിത്തവൃത്തി നിരോധരൂപമായ യോഗം അഭ്യസിച്ചാല്‍ ചിത്തത്തിന്‍െറ 
ഈ അഞ്ചു തൊഴിലുകളും മാറിക്കിട്ടും. ചിത്തവൃത്തികള്‍ ഒന്നടങ്ങികിട്ടിയാല്‍ 
കുണ്ഡലിനിപ്രാണപ്രസരം അനുഭവപ്പെടും. ചിത്തവൃത്തി കളടങ്ങി അഖണ്ഡാ 
കാരബുദ്ധി തെളിയുന്ന സമാധ്യനുഭവത്തിന്‍െറ ആദ്യഘട്ടമാണീ പ്രാണപ്ര 


ശിവശതകം 235 


സരം. അമൃതധാരകൊണ്ടു ഉള്ളുനിറയുന്നതു പോലുള്ള അനുഭവമാണിവിടെ. 
ഈ അനുഭവത്തോടെ സത്യാനുഭവം പൂര്‍ണ്ണമായി എന്നു ചിലര്‍ ശ്രമിച്ചു 
പോകും. വാസ്തവത്തില്‍ നിശ്ചലവും ഘനീഭൂതവുമായ അദ്വയാനന്ദാനു 
ഭൂതിയാണ്‌ പൂര്‍ണ്ണരബഹ്മാനുഭൂതി. പ്രാണചലനവും പൂര്‍ണ്ണമായി ഒഴിഞ്ഞു 
മാറി അഹംബോധഡവും ഇല്ലാതാകുന്ന നിര്‍വ്വികല്‍പദശയിലാണതുണ്ടാവുക. 
ഈ അനുഭവസ്ഥിതിയാണ്‌ ഒഴിവിലൊടുക്കമുദിക്കുന്ന സൂര്യബിംബം. ഈ 
അനുഭവത്തെക്കുറിച്ചു പ്രതിപാദിക്കുന്ന ഒരു പ്രസിദ്ധ വേദാന്തകൃതി ത 
മിഴിലുണ്ട്‌. “ഒഴുവിലൊടുക്കം' എന്നാണതിന്‍െറ പേര്‍. “കണ്ണുടയവള്ളലാര്‍' 
എന്ന സിദ്ധനാണതു രചിച്ചത്‌. ആ കൃതിയെ ഓര്‍മ്മിപ്പിക്കാന്‍കൂടിയാണ്‌ “ 
ഒഴുവിലൊടുക്കമുദിക്കുമര്‍ക്കബിംബം' എന്നു ഗുരുദേവന്‍ പ്രയോഗിച്ചിരി 
ക്കുന്നത്‌. 

ഈ പൂര്‍ണ്ണാനുഭവത്തിലെത്താന്‍ ഭഗവത്കാരുണ്യത്തിനായി ഭക്തന്‍ 
വീണ്ടും പ്രാര്‍ത്ഥിക്കുന്നു. 


36 ഒരുവരുമില്ല നമുക്കു നീയൊഴിഞ്ഞി- 
ങ്ങൊരുതുണ താണ്ഡവമൂര്‍ത്തി പാര്‍ത്തലത്തില്‍ 
സ്മരഹര! സാംബ! സദാപി നീ തെളിഞ്ഞി- 
ങ്ങൊരുകൃപനല്‍കുകിലെന്തുവേണ്ടുപിന്നെ? 
സ്മരഹര-കാമദേവനെ ചുട്ടെരിച്ചിട്ട്‌; സാംബ-ധര്‍മ്മപത്നിയുമായി 
കഴിയുന്നവനേ; പാര്‍ത്തലത്തില്‍-ഈ ലോകത്ത്‌; താണ്ഡവമൂര്‍ത്തി-താണ്ഡവ 
പ്രിയനായിക്കഴിയുന്ന; നീയൊഴിഞ്ഞ്‌-അങ്ങല്ലാതെ; നമുക്ക്‌-ഈ ഭക്തന്‍; ഒരു 
തുണ-ഒരു സഹായമായി; ഒരുവരുമില്ല-ആരുംതന്നെയില്ല; നീ തെളിഞ്ഞ്‌- 
അവിടുന്നു പ്രസന്നനായി; സദാപി-എപ്പോഴും; ഒരുകൃപ നല്‍കുകില്‍- 
കാരുണ്യം കാണിക്കുകയാണെങ്കില്‍; പിന്നെ എന്തുവേണ്ടു-അതിലധികം 
പിന്നെ എന്താണു കിട്ടുവാനുള്ളത്‌? 
കാമദേവനെ ചുട്ടെരിച്ചിട്ട്‌ ധര്‍മ്മപത്നിയുമായി കഴിയുന്നവനേ. ഈ 
ലോകത്ത്‌ താണ്ഡവപ്രിയനായി കഴിയുന്ന അങ്ങല്ലാതെ ഈ ഭക്തന്‍ ഒരു 
സഹായമായി ആരുംതന്നെയില്ല. അവിടുന്നു പ്രസന്നനായി എപ്പോഴും 
കാരുണ്യം കാണിക്കുകയാണെങ്കില്‍ അതിലധികം പിന്നെ എന്താണു 
കിട്ടുവാനുള്ളത്‌. 


സ്മരഹര, സാംബ 


സ്മരഹര, സാംബ എന്നീ സംബോധനകള്‍ വിരുദ്ധാര്‍ത്ഥമുള്‍കൊള്ളുന്ന 
വയാണെന്നു തോന്നാം. ഗാര്‍ഹസ്ഥ്യാശ്രമം കാമത്തെ തൃപ്തിപ്പെടുത്താനല്ല 
കാമവാസനയെ ഒഴിച്ചുമാററാനുള്ള സാധനയായിരിക്കണമെന്നാണീ 
വിശേഷണങ്ങള്‍ ധ്വനിപ്പിക്കുന്നത്‌. തൃപ്തിപ്പെടുത്താന്‍ നോക്കിയാല്‍ കാമം 
വര്‍ദ്ധിക്കുന്നതല്ലാതെ ശമിക്കുകയില്ലെന്നറിയേണ്ടതാണ്‌. 


ശിവന്‍ ഉമയുമായി അടുത്തെത്തി മനസ്സിനു സമനില നല്‍കിയനുഗ്രഹി 
ക്കണമെന്നാണ്‌ തുടര്‍ന്ന്‌ പ്രാര്‍ത്ഥിക്കുന്നത്‌:- 


236 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സന്മുര്ണഷഡ്യാഖ്യാനം - ഭാഗം I 


37 ഉമയൊടുകൂടിയടുത്തുവന്നു വേഗം 
മമ മതിമോഹമറുത്തു മെയ്കൊടുത്ത്‌ 
യമനുടെകയ്യിലകപ്പെടാതെയെന്നും 
സമനിലതന്നു തളര്‍ച്ചതീര്‍ത്തിടേണം 
ഉമയൊടുകുടി-ശ്രീപാര്‍വ്ൃവതിയുമെരുമിച്ച്‌; വേഗം അടുത്തുവന്ന്‌ -ഒട്ടും 
താമസിയാതെ അടുത്തെത്തി; മമ മതിമോഹമറുത്ത്‌-എന്‍െറ ബുദ്ധിയിലെ 
അജ്ഞാനാന്ധകാരം നശിപ്പിച്ച്‌; മെയ്കൊടുത്തു-സ്വരൂപം കാട്ടിത്തന്ന്‌; 
യമനുടെ കയ്യിലകപ്പെടാതെ-മരണത്തിന്‍െറ പിടിയില്‍പ്പെട്ടു ദുഃഖിക്കാനിടയാ 
കാതെ; എന്നും-എപ്പോഴും; സമനിലതന്ന്‌-സര്‍വ്വത്ര ഈശ്വരദര്‍ശനമെന്ന 
സമഭാവന നല്‍കി; തളര്‍ച്ച തീര്‍ത്തിടേണം-ഈ സംസാരക്നേശം അകററി 
രക്ഷിക്കണം. 
ശ്രീപാര്‍വ്വതിയുമൊരുമിച്ച്‌ ഒട്ടു താമസിയാതെ അടുത്തെത്തി എന്‍െറ 
ബുദ്ധിയിലെ അജ്ഞാനാന്ധകാരം നശിപ്പിച്ച്‌ സ്വരൂപം കാട്ടിത്തന്ന മരണ 
ത്തിന്‍െറ പിടിയില്‍പ്പെട്ടു ദുഃഖിക്കാനിടയാകാതെ എപ്പോഴും സര്‍വ്വത്ര ഈശ്വര 
ദര്‍ശനമെന്ന സമഭാവന നല്‍കി ഈ സംസാരക്ടനേശമകററി രക്ഷിക്കണം. 


സമനിലതന്നു തളര്‍ച്ച തീര്‍ത്തിടേണം 


മനസ്സിന്‍െറ സമനിലയാണു ്രഹ്മദര്‍ശനം. സമനിലയിലെത്തുന്ന 
മനസ്സ്‌ ഉള്ളിലും പുറത്തും സര്‍വ്വത്ര ഒരേ ബ്രഹ്മത്തെ ദര്‍ശിക്കാന്‍ കരുത്തുള്ള 
തായിത്തീരുന്നു.. ലാഭം, നഷ്ടം, മാനം, അപമാനം തുടങ്ങിയ ദന്ദ്വാനുഭവങ്ങ 
ളില്‍ ഇളകിപ്പോകാതെ ഈശ്വരഭാവനയില്‍ ഉറയ്ക്കുന്നതാണ്‌ മനസ്സിന്‍െറ 
സമനില. ഇതുതന്നെയാണ്‌ യോഗം. ഈ യോഗം മനസ്സിനെ പഠിപ്പിക്കാനാണ്‌ 
ഗീതയില്‍ ഭഗവാന്‍ അര്‍ജ്ജുനനോടാവശ്യപ്പെടുന്നത്‌. ഈ പദ്യത്തില്‍ “മെയ്‌ 
കൊടുത്ത്‌” എന്നതിന്‌ സ്വരൂപം കാട്ടിത്തന്ന എന്നാണര്‍ത്ഥം. സഗുണോപാസ 
കനാണെങ്കില്‍ ശിവന്‍െറ പ്രത്യക്ഷാനുഭവം നല്‍കുകയാണു മെയ്കൊടു 
ക്കല്‍. നിര്‍ഗുണോപാസകനാണെങ്കില്‍ ആത്മസ്വരൂപം വെളിപ്പെടുകയാണു 
മെയ്കൊടുക്കല്‍. പരമമായ 'മെയ്കൊടുക്കല്‍” ആത്മസ്വരൂപം വെളിപ്പെടുക 
തന്നെയാണെന്നോര്‍ക്കണം. 


കാമചിന്തയകററി വേഗം ഭഗവത്പാദഭക്തിതന്നനുഗ്രഹിക്കണമെന്ന്‌ 
വീണ്ടും പ്രാര്‍ത്ഥിക്കുന്നു. 


38 ചലമിഴിമാരുടെ ചഞ്ചുകണ്ടുനില്‍ക്കും 
നിലനിടിലത്തിരുനോക്കുവെച്ചറുത്തു 
പലപല ലീലതുടര്‍ന്നിടാതെ പാലി- 
ച്ചലിവൊടുനിന്‍പദപങ്കജം തരേണം 
ചലമിഴിമാരുടെ-സുന്ദരിമാരുടെ;ചഞ്ചുകണ്ട്‌ -ചുണ്ടില്‍ നോക്കി; 
നില്‍ക്കും നില-കാമപരവശനായി നില്‍ക്കുന്ന സ്ഥിതി; നിടിലത്തിരുനോക്കു 
വച്ച്‌-കാമനെ ദഹിപ്പിച്ച നെററിക്കണ്ണു തുറന്നുനോക്കി; അറുത്ത്‌-നശിപ്പിച്ച്‌,പല 
പല ലീല തുടര്‍ന്നിടാതെ-പല വിധത്തിലും ഈ ലോകത്തിട്ടു കളിപ്പിക്കാതെ; 


ശിവശതകം 237 


പാലിച്ച്‌-രക്ഷിച്ച്‌; അലിവൊട്-കാരുണ്യപൂര്‍വ്വം-നിന്‍ പദപങ്കജം തരേണം- 
അങ്ങയുടെ പാദ ഭക്തിതന്നനുഗ്രഹിക്കണം. 
സുന്ദരിമാരുടെ ചുണ്ടില്‍ നോക്കി കാമപരവശനായി നില്‍ക്കുന്ന സ്ഥിതി 
കാമനെ ദഹിപ്പിച്ച നെററിക്കണ്ണു തുറന്നുനോക്കി നശിപ്പിച്ച്‌ പല വിധത്തിലും 
ഈ ലോകത്തിട്ടു കളിപ്പിക്കാതെ രക്ഷിച്ച്‌ കാരുണ്യപൂർവ്വം അങ്ങയുടെ പാദ 
ഭക്തിതന്നനുഗ്രഹിക്കണം. 


കാമഭോഗങ്ങളില്‍പെട്ടു ജീവിതം നശിക്കാനിടയാക്കരുതേ എന്നാണ്‌ 
വീണ്ടും (്രാര്‍ത്ഥിക്കുന്നത്‌:- 


39 കടിയിടയിങ്കലൊളിച്ചിരുന്നു കൂടും 
പൊടിയിലുരുണ്ടു വിരണ്ടു പോക്കടിപ്പാന്‍ 
അടിയനു സംഗതിവന്നിടാതിരുത്തി- 
പ്ൂടിയരുളീടുക പാര്‍വ്വതീശ! പോററീ! 
കടിയിടയിങ്കലൊളിച്ചിരുന്ന്‌ -സ്ത്രീകളുമായി സദാ കാമകേളികളിലേര്‍ 
പ്പെട്ട്‌; കുടും പൊടിയിലുരുണ്ട്‌-രജോഗുണപ്രധാനങ്ങളായ കാമവാസനകള്‍ 
വളര്‍ത്തി;വിരണ്ട്‌-പരിഭ്രാന്തനായി; പോക്കടിപ്പാന്‍-ജീവിതം നശിപ്പിക്കാന്‍; 
അടിയനു സംഗതി വന്നിടാതെ-ഈ ഭക്തനിടവരാതെ; ഇരുത്തി-ലക്ഷ്യ 
ബോധം വളര്‍ത്തി ഏകാഗ്രത നല്‍കി; പാര്‍വ്വതീശ, പോററീ-പാര്‍വ്വതീപതി 
യായ അല്ലയോ രക്ഷിതാവേ; പടിയരുളീടുക-അങ്ങയുടെ സാന്നിദ്ധ്യം 
തന്നനുഗ്രഹിക്കുക. 
സ്ത്രീകളുമായി സദാ കാമകേളികളിലേര്‍പ്പെട്ട്‌ രജോഗുണ്രപധാന 
ങ്ങളായ കാമവാസനകള്‍ വളര്‍ത്തി പരിഭ്രാന്തനായി ജീവിതം നശിപ്പിക്കാന്‍ 
ഈ ഭക്തനിടവരാതെ ലക്ഷ്യബോധം വളര്‍ത്തി ഏകാഗ്രത നല്‍കി 
പാര്‍വ്വതീപതിയായ അല്ലയോ രക്ഷിതാവേ അങ്ങയുടെ സാന്നിദ്ധ്യം 
തന്നനുഗ്രഹിക്കുക. 


പടിയരുളീടുക എന്നതിന്‌ ദിവസങ്ങള്‍ കഴിച്ചുകൂട്ടാന്‍ അനുവദിക്കുക 
എന്നും അര്‍ത്ഥം പറയാം. 


കാമം മനുഷ്യനെ മരണത്തോടടുപ്പിക്കുന്നു. നിഷ്കാമം സതൃത്തോടും 
കാമബദ്ധനായി മരിക്കാനിടയാകരുതെന്ന്‌ പ്രാര്‍ത്ഥന തുടരുന്നു. 


40 യമനൊടുമല്ലുപിടിപ്പതിന്നു നീതാ- 
നിമയളവും പിരിയാതിരുന്നുകൊള്‍ക; 
സുമശരസായകസങ്കടം സഹിപ്പാന്‍ 
നിമിഷവുമെന്നെയയക്കൊലാ മഹേശാ! 
യമനൊടു മല്ലുപിടിപ്പതിന്ന്‌ -മരണത്തോട്‌ പോരാടി ജയിക്കാന്‍; ഇമയ 
ളവും പരിയാതെ-ഒരു നിമിഷം പോലും വേര്‍പെടാതെ;നീ താന്‍-അവിടുന്നു 
തന്നെ; ഇരുന്നുകൊള്‍ക-എന്‍െറ ഉള്ളില്‍ വര്‍ത്തിക്കുക; മഹേശാ; അല്ലയോ 
ജഗദീശ; സുമശരസായക സങ്കടം സഹിപ്പാന്‍-കാമപീഡകൊണ്ടു വലയാന്‍; 


238 ശ്രീനാരായണ ഗുരുദേവഷ്യതികശീ സമ്പുര്‍ണഡവ്യാഖ്യാനം - ഭാഗം I 


നിമിഷവും-ഒരു നിമിഷം പോലും;എന്നെ അയയ്ക്കൊലാ-എനിക്കിടവരാതെ 
രക്ഷിക്കണേ. 
മരണത്തോട്‌ പോരാടി ജയിക്കാന്‍ ഒരു നിമിഷം പോലും വേര്‍പെടാതെ 
അവിടുന്നുതന്നെ എന്‍െറ ഉള്ളില്‍ വര്‍ത്തിക്കുക അല്ലയോ ജഗദീശ കാമ 
പീഡകൊണ്ടു വലയാന്‍ ഒരു നിമിഷം പോലും എനിക്കിടവരാതെ രക്ഷി 
ക്കണേ. 


നിരന്തരമായ ഭഗവത്സ്മരണകൊണ്ടു മാത്രമേ മൃത്യൂഭയം ഒഴിവായി 
ക്കിട്ടു. ശിവന്‍ കാലകാലനാണെന്ന്‌ പ്രസിദ്ധിയുണ്ടല്ലോ. അതുകൊണ്ടാണ്‌ 
ഇമയളവും പിരിയാതിരുന്നു കൊള്‍ക എന്ന്‌ പ്രാര്‍ത്ഥിച്ചിരിക്കുന്നത്‌. 


ഇഹലോകത്തിലും പരലോകത്തിലും ഭാതികസുഖങ്ങളുണ്ടല്ലോ. 
അവയില്‍ എന്തിനു മടുക്കുന്നു എന്നാണെങ്കില്‍ അവയെല്ലാം വെറും 
മായാപ്രതിഭാസങ്ങളും അനന്തദുഃഖത്തിനു വഴിതെളിക്കുന്നവയുമാണെന്ന്‌ 
ശാസ്ത്രങ്ങള്‍ ഘോഷിക്കുന്നു. അതുകൊണ്ടെനിക്കു ഭഗവാന്‍ മാത്രം 
മതിയാകും എന്നാണടുത്ത പദ്യം വെളിവാക്കുന്നത്‌. 


41 സുഖവുമൊരിക്കലുമില്ല ദുഃഖമല്ലാ- 

തിഹപരലോകവുമില്ല തെല്ലുപോലും; 

സകലമതിങ്ങനെ ശാസ്ത്ര സമ്മതം ഞാന്‍ 

പകലിരവൊന്നുമറിഞ്ഞതില്ല പോററീ! 

ദുഃഖമല്ലാതെ-ഈ ജീവിതത്തില്‍ യഥാര്‍ത്ഥത്തില്‍ ദുഃഖമല്ലാതെ; 
സുഖവും ഒരിക്കലുമില്ല-സുഖം അനുഭവിക്കാനേ കിട്ടുന്നില്ല; ഇഹപരലോ 
കവും-ഈ ലോകവും പരലോകവുമൊന്നും തെല്ലുപോലും ഇല്ല-വാസ്തവ 
ത്തില്‍ നിലവിലില്ല; ഇങ്ങനെ സകലവും ശാസ്ത്രസമ്മതം-ഈ കാര്യങ്ങ 
ളെല്ലാം ശാസ്ത്രം പൂര്‍ണ്ണമായി തീരുമാനിച്ചുകഴിഞ്ഞിട്ടുണ്ട്‌; പോററീ-രക്ഷിതാ 
വായ ഭഗവാനേ;ഞാന്‍-അജ്ഞനായ ഞാന്‍;പകലിരവൊന്നും അറിഞ്ഞതില്ല- 
സത്യമെന്തെന്നോ അസത്യമെന്തന്നോ ഇതുവരെ അറിഞ്ഞതുമില്ല. 

ഈ ജീവിതത്തില്‍ യഥാര്‍ത്ഥത്തില്‍ ദുഃഖമല്ലാതെ സുഖം അനുഭവി 
ക്കാനേ കിട്ടുന്നില്ല. ഈ ലോകവും പരലോകവുമൊന്നും തെല്ലുപോലും ഇല്ല 
ഇക്കാര്യങ്ങളെല്ലാം ശാസ്ത്രം പൂര്‍ണ്ണമായി തീരുമാനിച്ചുകഴിഞ്ഞിട്ടുണ്ട്‌ രക്ഷി 
താവായ ഭഗവാനേ അജ്ഞനായ ഞാന്‍ സത്യമെന്തെന്നോ അസത്യമെ 
ന്തന്നോ ഇതുവരെ അറിഞ്ഞതുമില്ല. 


പ്കലിരവൊന്നുമറിഞ്ഞതില്ല 


ഇവിടെ പകല്‍ സത്യത്തിന്‍െറയും രാവ്‌ അജ്ഞതയുടെയും പ്രതീക 
മാണ്‌. സത്യാസത്യങ്ങള്‍ ശാസ്ത്രം തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും വ്യക്തമായി 
തനിക്കനുഭവിക്കാന്‍ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട്‌ ഭഗവാന്‍ മാത്രമാണ്‌ ശരണം 
എന്നു താത്പര്യം സത്യമെന്തിനറിയണം? ഈ ലോകത്തോ പരലോകത്തോ 
സുഖിച്ചു കഴിഞ്ഞാല്‍ പോരേ? ഈ ലോകവും പരലോകവും അല്പംപോലും 
ഇല്ലാത്തതാണെന്ന്‌ ശാസ്ത്രം ഘോഷിക്കുന്നു. ശാസ്ത്രമെന്തുപറഞ്ഞാലും 


ശിവശതകം 239 
നിങ്ങള്‍ക്കനുഭവപ്പെടുന്നില്ലേ? അനുഭവമാകട്ടെ കേവലം ദുഃഖം മാത്രം. 
ഇങ്ങനെ ഏതുവിധം നോക്കിയാലും ഭഗവാനെ ശരണം പ്രാപിക്കുകയല്ലാതെ 
വേറെ ഗതിയില്ല. 


ഇങ്ങനെ സര്‍വ്വഥാ ശരണം പ്രാപിക്കുന്ന ഇവന്‍െറ മുന്‍പില്‍ ഇനി 
എന്നാണ്‌ പ്രത്യക്ഷമായി വന്നനുഗ്രഹിക്കുക? 


42 ഒരു കുറി നിന്തിരുമേനി വന്നു മുന്നില്‍- 
ത്തിരുമുഖമൊന്നു തിരിച്ചുനോക്കിയെന്നില്‍ 
പെരുകിന സങ്കടവന്‍കടല്‍ കടത്തി- 
ത്തരുവതിനെന്നു തരം വരും ദയാലോ! 


ദയാലോ-കരുണാനിധിയായി അല്ലയോ ഭഗവാനേ; ഒരു കുറി-ഒരു 
പ്രാവശ്യം; നിന്‍ തിരുമേനി മുന്നില്‍ വന്ന്‌-നിന്തിരുവടി മുന്‍പില്‍ പ്രത്യക്ഷ 
മായി; തിരുമുഖമൊന്നുതിരിച്ച്‌-എന്‍െറ നേര്‍ക്കുതന്നെ വ്യക്തമായി ദിവ്യമായ 
മുഖംതിരിച്ചു; എന്നില്‍ നോക്കി-എന്‍െറ മേല്‍ കടാക്ഷം ചൊരിഞ്ഞ്‌; പെരുകിന 
സങ്കടവന്‍കടല്‍-ദുഃഖമയമായ ഈ സംസാരസമുദ്രം; കടത്തിത്തരുവതിന്‌- 
കടത്തി മറുകരയെത്തിക്കുന്നതിന്‌; എന്നു തരം വരും-എപ്പോള്‍ ഭാഗ്യ 
മുണ്ടാകും? 
കരുണാനിധിയായ അല്ലയോ ഭഗവാനേ ഒരു പ്രാവശ്യം നിന്തിരുവടി 
മുന്‍പില്‍ പ്രത്യക്ഷമായി എന്‍െറ നേര്‍ക്കുതന്നെ വ്യക്തമായി ദിവ്യമായ 
മുഖംതിരിച്ച്‌ എന്‍െറ മേല്‍ കടാക്ഷം ചൊരിഞ്ഞ്‌ ദുഃഖമയമായ ഈ സംസാര 
സമുദ്രം കടത്തി മറുകരയെത്തിക്കുന്നതിന്‌ എപ്പോള്‍ ഭാഗ്യമുണ്ടാകും? 


ഭഗവാനെ പ്രത്യക്ഷമായി കാണത്തക്കവണ്ണം മനസ്സിനേകാഗ്രത വന്നാല്‍ 
അതോടെ സത്യബോധമുണ്ടായി സംസാരദുഃഖം ശമിക്കുമെന്ന്‌ താത്പര്യം. 


സൂക്ഷിച്ചുനോക്കുന്ന ഒരാള്‍ക്ക്‌ അരൂപനായ അങ്ങ്‌ ശബ്ദമയനായി 
ആകാശം നിറഞ്ഞു നില്‍ക്കുന്നതുകാണാന്‍ കഴിയുമെന്നാണ്‌ അടുത്ത പദ്യം 
വെളിവാക്കുന്നത്‌. 


43 അവനിയിലഞ്ചുരുവപ്പില്‍ നാലുമഗ്നി- 

ക്കിവയൊരുമൂന്നൊരുരണ്ടുകാററില്‍ വാനില്‍ 

തവ വടിവൊന്നു തഴച്ചെഴുന്നു കാണ്മാ- 

നെവിടെയുമുണ്ടു നിറഞ്ഞു നിന്നിടുന്നു. 

അവനിയില്‍-പൃഥിവിയില്‍; അഞ്ചുരു-ശബ്ദസ്പര്‍ശരുപരസഗന്ധ 

ങ്ങളെന്ന അഞ്ചു തന്മാത്രകളും അടങ്ങുന്നു; അപ്പില്‍-ജലത്തില്‍; നാലും- 
ശബ്ദസ്പര്‍ശരൂപരസങ്ങളെന്ന നാലു തന്മാത്രകള്‍ അടങ്ങുന്നു; അഗ്നിക്ക്‌- 
അഗ്നിയിലാകട്ടെ-ഇവയൊരു മുന്ന്‌-ഈ തന്മാത്രകളില്‍ ശബ്ദസ്പര്‍ശ 
രൂപങ്ങളെന്ന മുന്നെണ്ണമടങ്ങുന്നു; കാററില്‍ രണ്ട്‌-വായുവില്‍ ശബ്ദസ്പര്‍ശ 
ങ്ങളെന്ന രണ്ടെണ്ണം; വാനില്‍-ആകാശത്തില്‍; തവ വടിവ്‌ ഒന്ന്‌ -അങ്ങയുടെ 
സൂക്ഷ്രൂപമായ ഒരേ ഒരു ശബ്ദം; തഴച്ചെഴുന്നു-ഇടതിങ്ങി വിലസുന്നു; 
എവിടെയും കാണ്മാന്‍ ഉണ്ട്‌ -എങ്ങോട്ട്‌ നോക്കിയാലും കാണാം;നിറഞ്ഞു 
നിന്നിടുന്നു-സര്‍വ്വത്ര നിറഞ്ഞു വിളങ്ങുന്നു. 


240 ശ്രീനാരായണ ഗുരുദേവഷ്യതികള്‍ സനമ്ധുര്ണവ്യാക്യഠാനം - ഭാഗം / 


പൃഥിവിയില്‍ ശബ്ദസ്പര്‍ശരുപരസഗന്ധങ്ങളെന്ന അഞ്ചു തന്മാത്രകളും 
അടങ്ങുന്നു. ജലത്തില്‍ ശബ്ദസ്പര്‍ശരൂപരസങ്ങളെന്ന നാലു തന്മാത്രകള്‍ 
അടങ്ങുന്നു. അഗ്നിയിലാകട്ടെ ഈ തന്മാധ്രകളില്‍ ശബ്ദസ്പര്‍ശരുപങ്ങ 
ളെന്ന മൂന്നെണ്ണമടങ്ങുന്നു. വായുവില്‍ ശബ്ദസ്പര്‍ശങ്ങളെന്ന രണ്ടെണ്ണം. 
ആകാശത്തില്‍ അങ്ങയുടെ സുക്ഷ്മരൂപമായ ഒരേ ഒരു ശബ്ദം ഇടതിങ്ങി 
വിലസുന്നു. എങ്ങോട്ട്‌ നോക്കിയാലും കാണാം സര്‍വ്വത്ര നിറഞ്ഞു വിള 
ങ്ങുന്നു. 


തന്മാത്രകളും സതൃസ്വരുപവും 

ബോധാനന്ദഘനമായ സത്യത്തില്‍ ശക്തിസ്പന്ദിക്കുന്നതോടെ ഭൂത 
തന്മാത്രകള്‍ രൂപം കൊള്ളുന്നു. ഭൂതതന്മാത്രകളുടെ സ്ഥൂല രൂപങ്ങളാണ്‌ 
പഞ്ചഭൂതങ്ങള്‍. ശക്തി ആദ്യം സ്പന്ദിക്കുന്നത്‌ ശബ്ദതന്മാത്രരൂപത്തിലാണ്‌. 
ശബ്ദതന്മാത്രയുടെ ആവിര്‍ഭാവത്തോടെ സതൃസ്വരൂപത്തില്‍ ആകാശ 
ത്തിന്‍െറ തോന്നലുളവാകുന്നു. ആകാശത്തിലെവിടെയും സദാ ശബ്ദം മുഴ 
ങ്ങിനില്‍ക്കുന്നു. ചെവി രണ്ടും പൊത്തുന്നയാള്‍ക്ക്‌ ശബ്ദത്തിന്‍റെ ഈ മുഴക്കം 
അനുഭവിച്ചറിയാന്‍ കഴിയും. ആകാശത്തില്‍ ഇടതിങ്ങിനില്‍ക്കുന്ന ഈ മുഴക്കം 
തന്നെ ആകാശം വെറും ശുന്യമല്ലെന്നും ആകാശമായി കാണപ്പെടുന്നത്‌ ചിദം 
ബരമാണെന്നും വിളിച്ചറിയിക്കുന്നു. ചിത്‌ അഥവാ ബോധം അംബരത്തില്‍ 
നിറഞ്ഞുനില്‍പ്പില്ലെങ്കില്‍ പിന്നെ ആരാണ്‌ ശബ്ദവടിവില്‍ മുഴങ്ങുന്നത്‌. ഈ 
ചിദംബരം കാട്ടിത്തരാനാണു ഗുരുദേവന്‍ “എവിടെയുമുണ്ടുനിറഞ്ഞു നിന്നി 
ടുന്നു” എന്നു പ്രസ്താവിച്ചിരിക്കുന്നത്‌. ശക്തിസ്പന്ദനം ശബ്ദതന്മാത്രയോ 
ടൊപ്പം സ്പര്‍ശതന്മാത്രയെക്കൂടി അംഗീകരിച്ചപ്പോള്‍ വായു പ്രത്യക്ഷമായി. 
ആകാശം ശബ്ദംമാത്രമായിരിക്കുമ്പോള്‍ ശബ്ദവും സ്പര്‍ശവും ചേര്‍ന്നതാണു 
വായു. ആദ്യമാദ്യമുള്ള തന്മാത്രകള്‍ പിന്നീടുപിന്നീടുള്ളതില്‍ കൂടിക്കലരുന്നു 
എന്നു കാണേണ്ടതാണ്‌. “അതാണ്‌ രണ്ടു കാററില്‍” എന്നു പറഞ്ഞിരിക്കു 
ന്നത്‌. ശബ്ദസ്പര്‍ശതന്മാത്രകള്‍ രൂപതന്മാത്രയെക്കൂടി അംഗീകരിച്ചതോടെ 
അഗ്നി ആവിര്‍ഭവിച്ചു. തേജസ്സാണിവിടെ അഗ്നി. അഗ്നിയില്‍ ശബ്ദം, സ്പര്‍ശം 
രൂപം എന്നു മുന്നു തന്മാത്രകള്‍. അഗ്നി രസത്തെ അംഗീകരിച്ചതോടെ ജലം 
രൂപപ്പെട്ടു. അപ്പോള്‍ ജലത്തില്‍ രസമുള്‍പ്പെടെ നാലു തന്മാത്രകള്‍ ശക്തി 
സ്പന്ദനം മുന്നേറുന്നതോടെയാണ്‌ ഇങ്ങനെ ഓരോന്നും പുതുതായി ആ 
വിര്‍ഭവിക്കുന്നത്‌. ശക്തിയുടെ മുന്നേററം ഗന്ധത്തിലെത്തി അവസാനിച്ചു. 
ജലത്തില്‍ ഗന്ധം കൂടിച്ചേര്‍ന്നതോടെ അതു ഭൂമിയായി മാറി. അതുകൊണ്ട്‌ 
ഭൂമിയില്‍ ഗന്ധമുള്‍പ്പെടെ അഞ്ചു തന്മാത്രകളും ഒരുമിച്ചു. ഇതു പഞ്ചഭൂത 
സൃഷ്ടിക്രമം. ഇനി ഓരോ ഭൂതവും അതാതിന്‍േറതായ പ്രത്യേക തന്മാത്ര 
കൈവെടിഞ്ഞാല്‍ അതുതൊട്ട്‌ മുന്‍പിലത്തേതില്‍ ലയിക്കും. ഭൂമി ഗന്ധം 
വെടിഞ്ഞാല്‍ ജലത്തില്‍ ലയിക്കും. അതുപോലെ മററുള്ളവയും കണ്ടു 
കൊള്‍ക. അപ്പോള്‍ ആകാശം ശബ്ദം വെടിഞ്ഞാല്‍ ആകാശത്തിന്‍െറ 
തോന്നലും പോയി ശബ്ദരഹിതമായ കേവലബോധം സ്വയം പ്രകാശിച്ചു 
നില്‍ക്കും. അതാണു പരപ്രഹ്മത്തിന്‍െറ ശുദ്ധരൂപം അഥവാ കൈവല്യഭാവം. 


ശിവശതകം 241 





ഈ വസ്തുരഹസ്യമാണ്‌ “സ്വനവുമടങ്ങുമിടം സ്വയം പ്രകാശം” എന്നു ഗുരു 
ദേവന്‍ ആത്മോപദേശശതകത്തിലെ അന്‍പത്തിരണ്ടാം പദ്യത്തില്‍ പറഞ്ഞി 
ട്ടുള്ളത്‌. സത്യം സാക്ഷാത്ക്കരിക്കാത്തയാളിനും ഈ വസ്തുസ്വരുപം ചൂണ്ടി 
ക്കാട്ടിക്കൊടുക്കാനാണ്‌ ആകാശത്തില്‍ തവവടിവൊന്നുതഴച്ചെഴുന്നു എന്നു 
പ്രസ്തുത പദ്യത്തില്‍ പ്രസ്താവിച്ചിരിക്കുന്നത്‌. 

പൂര്‍ണ്ണമായ സാക്ഷാത്കാരത്തിലെത്തുന്നതിനുമുന്‍പു പരമാത്മശക്തി 
ക്കുതന്നെ ശീതളമായ പ്രാണധാരയില്‍കൂടി ഭക്തന്‍െറ ഉള്ളില്‍ ആനന്ദാമൃതം 
പൊഴിക്കാന്‍ കഴിയുമെന്നാണ്‌ അടുത്ത പദ്യം വെളിപ്പെടുത്തുന്നത്‌ :- 


44 മലമകളുണ്ടൊരുപാടു മാറിടാതെ 
മുലകളുലഞ്ഞമൃതൂറിമോദമാകും 
മലമുകളീന്നൊഴുകും പുഴയാഴിയെന്‍” 
തലവഴിയെന്നൊഴുകുന്നിതു ശങ്കര. 
ഒരുപാടു-അങ്ങയുടെ ഒരു വശത്ത്‌; മലമകള്‍ മാറിടാതെ ഉണ്ട്‌ - 
ഒരിക്കലും മാറാതെ പാര്‍വ്വതീദേവി ഇരിപ്പുണ്ട്‌,മുലകളുലഞ്ഞ്‌-ആ അമ്മയുടെ 
മുലകള്‍ തുടിച്ച്‌; മോദമാകും-ആനന്ദമാകുന്ന;മലമുകളീന്ന്‌-കുന്നിന്‍െറ 
മുകളില്‍നിന്നും; അമൃതൂറി- അമൃതുണ്ടായി;ഒഴുകും പുഴയാഴി-ഒഴുകുന്ന 
മഹാനദി; എന്‍തലവഴി-എന്‍െറ ശിരസ്സില്‍കൂടി;ശങ്കര-അല്ലയോ മംഗളസ്വരുപ; 
എന്നൊഴുകുന്നിതു-എന്നാണിനി ഒഴുകാന്‍ ഇടവരിക ? 
അങ്ങയുടെ ഒരു വശത്ത്‌ ഒരിക്കലും മാറാതെ പാര്‍വ്വതീ ദേവി ഇരിപ്പുണ്ട്‌. 
ആ അമ്മയുടെ മുലകള്‍ തുടിച്ച്‌ആനന്ദമാകുന്ന കുന്നിന്‍െറ മുകളില്‍ നിന്നും 
അമൃതുണ്ടായി ഒഴുകുന്ന മഹാനദി എന്‍െറ ശിരസ്സില്‍ കൂടി അല്ലയോ 
മംഗളസ്വരുപാ, എന്നാണിനി ഒഴുകാന്‍ ഇടവരിക. 


മോദമാകും മലമുകളീന്നൊഴുകും പുഴ 


ആനന്ദമാണ്‌ ആത്മസ്വരൂപം. പ്രാണസാക്ഷാത്കാരത്തില്‍ ആത്മാന 
ന്ദമാണ്‌ പ്രാണധാരകളില്‍കൂടി ശിരസ്സില്‍ നിന്നും ഈറിയിറങ്ങുന്നതായി ഒരു 
യോഗി അനുഭവിക്കുന്നത്‌. ഈ അനുഭവത്തില്‍ പ്രകൃതിചലനമാണ്‌ പ്രാണന്‍. 
അതുകൊണ്ടാണ്‌ അമ്മയുടെ “മുലകളുലഞ്ഞമൃതൂറി” എന്നു പറഞ്ഞിരിക്കു 
ന്നത്‌. പ്രാണധാരയിലെ ആനന്ദമാകട്ടെ ആത്മാവിന്‍െറ വകയാണ്‌. അതു 
കൊണ്ടാണ്‌ “മോദമാകും മലമുകളീന്നൊഴുകും പുഴ” എന്നു വിവരിച്ചിരിക്കു 
ന്നത്‌. ആത്മശക്തിയായ പ്രകൃതി തന്നെയാണ്‌ മാറിടാതെ ശിവന്‍െറ ഒരു വ 
ശത്തു കഴിയുന്ന മലമകള്‍. ആനന്ദധാര ഒരു സമുദ്രംപോലെയായിത്തീര്‍ന്നി 
ട്ട്‌ ഒരിക്കലും ഒടുങ്ങാതെ എന്‍െറ തലവഴി എന്നാണൊഴുകാന്‍ ഇടവരുന്നത്‌ 
എന്നാണ്‌ ഭക്തന്‍െറ ചോദ്യം. പ്രാണസാക്ഷാത്കാരത്തിലും പ്രകൃതിയുടെ 
അംശം അവശേഷിക്കുന്നു എന്നോര്‍ക്കണം. ഇരുപത്തെട്ടാം പദ്യത്തിന്‍െറ 
വ്യാഖ്യാനം നോക്കുക. 


ഭഗവത്സ്വരുപം തനിക്കു പ്രത്യക്ഷമായി കാണുമാറാകണമെന്ന്‌ വീണ്ടും 
അപേക്ഷിക്കുന്നു :- 


74-2003 16 


242 (ശ?നാരാഥയണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം I 


45 ഭസിതമണിഞ്ഞു പളുങ്കൊടൊത്തു നിന്നം- 
ഭസിതലയില്‍ തിരമാല മാലചുടി 
ശ്വസിതമശിക്കുമലംകൃതീകലാപി- 
ച്ചസി തിരുമേനിയിരങ്ങവേണമെന്നില്‍. 
ഭസിതമണിഞ്ഞ്‌-ദേഹമാസകലം ഭസ്മം പൂശി; പളുങ്കൊടൊത്തുനിന്നം 
ഭസി-പളുങ്കുപോലെ ശോഭിക്കുന്ന ഗംഗാജലത്തിലെ; തിരമാലമാലചൂടി- 
കല്ലോലങ്ങളാകുന്ന മാല ചാര്‍ത്തി; ശ്വസിതമശിക്കും-പ്രാണഭക്ഷകരായ; 
അലംകൃതി കലാപിച്ച്‌-സര്‍പ്പങ്ങളെക്കൊണ്ട്‌ ആഭരണമണിഞ്ഞു; അസി 
തിരുമേനി-സംസാരവൃക്ഷത്തിന്‌ വാളായിട്ടുള്ള അങ്ങയുടെ ദിവ്യരൂപം; 
എന്നില്‍ ഇരങ്ങവേണം- ഈ ഭക്തനില്‍ അനുഗ്രഹവാക്കുകള്‍ അരുളണം. 
ദേഹമാസകലം ഭസ്മം പൂശി പളുങ്കുപോലെ ശോഭിക്കുന്ന ഗംഗാജല 
ത്തിലെ കല്ലോലങ്ങളാകുന്ന മാല ചാര്‍ത്തി പ്രാണഭക്ഷകരായ സര്‍പ്പങ്ങളെ 
ക്കൊണ്ടാഭരണമണിഞ്ഞ്‌ സംസാര വൃക്ഷത്തിന്‌ വാളായിട്ടുള്ള അങ്ങയുടെ 
ദിവ്യരൂപം ഈ ഭക്തനില്‍ അനുഗ്രഹവാക്കുകള്‍ അരുളണം. 


ശിവന്‍ ഗംഗ തലയില്‍ ധരിക്കുന്നുവെന്നും ഭസ്മം പൂശുന്നുവെന്നും 
സര്‍പ്പം ആഭരണമായി ധരിക്കുന്നുവെന്നും പ്രസിദ്ധി. കലാപിക്കുക-ആഭരണ 
മണിയുക; ഇരങ്ങുക-ശബ്ദിക്കുക. 

ആരിലും ദ്രോഹചിന്തയില്ലാത്തവണ്ണം ചിത്തശുദ്ധിയുണ്ടാവുകയാണ്‌ 
സത്യാനുഭൂതിക്കുള്ളമാര്‍ഗ്ഗം. ഭക്തന്‍ അതിനായി തുടര്‍ന്നു പ്രാര്‍ത്ഥിക്കുന്നു:- 


46 അഹമൊരുദോഷമൊരുത്തരോടു ചെയ്വാ 
നകമലരിങ്കലറിഞ്ഞിടാതവണ്ണം 

സകലമൊഴിച്ചു തരേണമെന്നുമേ ഞാന്‍ 

ഭഗവദനുഗ്രഹപാത്രമായ്‌ വരേണം. 

അഹം-ഈ ഭക്തനായ ഞാന്‍;ഒരുത്തരോടും-ആരോടും; ഒരു ദോഷം 
ചെയ്വാന്‍ -ഒരു തെററും ചെയ്യാന്‍; അകമലരില്‍-ഉള്ളില്‍; അറിഞ്ഞിടാത 
വണ്ണം-തോന്നാനിടയാകാത്തവണ്ണം; സകലം -മുഴുവന്‍ രാഗദ്വേഷവാസനയും; 
എന്നുമേ-എന്നേയ്ക്കുമായി ഒഴിച്ചുതരേണം-ഒഴിച്ചുമാററി ശുദ്ധീകരിക്കപ്പെ 
ടണം; ഞാന്‍-ഈ ഭക്തന്‍ അങ്ങനെ; ഭഗവദനുഗ്രഹപാത്രമായ്‌ വരേണം- 
ഭഗവാന്‍െറ കാരുണ്യത്തിനു പാത്രമായിത്തീരണം. 

ഈ ഭക്തനായ ഞാന്‍ ആരോടും ഒരു തെററും ചെയ്യാന്‍ ഉള്ളില്‍ 
തോന്നാനിടയാവാത്തവണ്ണം മുഴുവന്‍ രാഗദ്വേഷവാസനയും എന്നേയ്‌ 
ക്കുമായി ഒഴിച്ചുമാററി ശുദ്ധീകരിക്കപ്പെടണം. ഈ ഭക്തന്‍ അങ്ങനെ ഭഗ 
വാന്‍െറ കാരുണ്യത്തിനു പാത്രമായിത്തീരണം. 

ഇഷ്ടദേവതോപാസന ചിത്തശുദ്ധിയില്‍ കലാശിച്ചെങ്കിലേ അതു 
സത്യദര്‍ശനത്തിനു വഴിതെളിക്കു എന്നോര്‍ക്കേണ്ടതാണ്‌. 

ജന്മജന്മാന്തരങ്ങളിലായി സഞ്ചയിക്കുന്നവയാണ്‌ കര്‍മ്മവാസനകള്‍. 
അവ ഒടുങ്ങിയാലേ ആത്മസാക്ഷാത്കാരം സാദ്ധ്യമാവൂ. ്രിപുരാന്തകനായ 
ഭഗവാന്‍ അതൊടുക്കിത്തരണമെന്നാണ്‌ തുടര്‍ന്ന്‌ പ്രാര്‍ത്ഥിക്കുന്നത്‌ :- 


ശിവശതകം 243 


47 പുരഹര! പൂര്‍വ്വമിതെന്തു ഞാന്‍ പിഴച്ചി- 
പ്ൃരവശഭാവമൊഴിഞ്ഞിടായ്വതിന്ന്‌ 
പുരമെരിചെയ്തതുപോലെ ജന്മജന്മാ- 
ന്തര വിനയൊക്കെയെരിക്കണം ക്ഷണംമേ. 
പുരഹര-ത്രിപുരങ്ങളെ ദഹിപ്പിച്ചു ത്രിപുരന്മാരെ നശിപ്പിച്ച അല്ലയോ 
ഭഗവന്‍;ഇപ്പരവശഭാവം-ഈ സംസാരമോഹം; ഒഴിഞ്ഞിടായ്‌ വതിന്നു- 
പൂര്‍ണ്ണമായി വിട്ടുപോകാതിരിപ്പാന്‍; പൂര്‍വ്വം-മുന്‍ജന്മങ്ങളില്‍; ഞാന്‍-ഭക്ത 
നായ ഞാന്‍; ഇതെന്തുപിഴച്ചു-ഇതെന്തുതെററാണു ചെയ്തതെന്നറിയുന്നില്ല; 
പുരമെരിചെയ്തതുപോലെ-ത്രിപുരന്മാരുടെ മുന്നു പുരങ്ങളെയും എരിച്ചു 
ചാമ്പലാക്കിയതുപോലെ;മേ-ഭക്തനായ എന്‍െറ;ജന്മജന്മാന്തര വിനയൊക്കെ- 
ജന്മജന്മാന്തരങ്ങളായി സഞ്ചയിച്ചിട്ടുള്ള കര്‍മ്മവാസനകളെയെല്ലാം;ക്ഷണം 
എരിക്കണം-വേഗം എരിച്ചുകളഞ്ഞ്‌ എന്നെ മോചിപ്പിക്കണം. 
ത്രിപുരങ്ങളെ ദഹിപ്പിച്ച്‌ ത്രിപുരന്മാരെ നശിപ്പിച്ച അല്ലയോ ഭഗവന്‍, 
ഈ സംസാരമോഹം പൂര്‍ണ്ണമായി വിട്ടു പോകാതിരിപ്പാന്‍ മുന്‍ജന്മങ്ങളില്‍ 
ഭക്തനായ ഞാന്‍ ഇതെന്തു തെററാണു ചെയ്തതെന്നറിയുന്നില്ല. ത്രിപുര 
ന്മാരുടെ മുന്നു പുരങ്ങളെയും എരിച്ചു ചാമ്പലാക്കിയതുപോലെ ഭക്തനായ 
എന്‍െറ ജന്മജന്മാന്തരങ്ങളായി സഞ്ചയിച്ചിട്ടുള്ള കര്‍മ്മവാസനകളെയെല്ലാം 
വേഗം എരിച്ചുകളഞ്ഞ്‌ എന്നെ മോചിപ്പിക്കണം. 


പുരമെരി ചെയ്തതുപോലെ 


വിദ്യുന്മാലി, താരകാക്ഷന്‍, കമലാക്ഷന്‍ എന്നിവരാണു ത്രിപുരന്മാര്‍. 
ഇവര്‍ ബ്രഹ്മാവിന്‍െറ അനുഗ്രഹം നേടി മയന്‍, സ്വര്‍ണ്ണം, വെള്ളി, ഇരുമ്പ്‌ എ 
ന്നിവകൊണ്ട്‌ തീര്‍ത്ത മൂന്നു പുരങ്ങളില്‍ താമസിച്ചുകൊണ്ട്‌ ലോകത്തെ പീ 
ഡിപ്പിക്കാന്‍ തുടങ്ങി. ഒടുവില്‍ ശിവന്‍ പുരങ്ങളെ എരിച്ച്‌ ഇവരെവധിച്ചു. അ 
തുപോലെ ക്ഷണംകൊണ്ടു തന്‍െറ കര്‍മ്മവാസനകളെയും എരിച്ചു കളയ 
ണമെന്നാണ്‌ ഭഗവാനോട്‌ ഭക്തന്‍െറ അപേക്ഷ. ജീവന്‍ കര്‍മ്മവാസനകള്‍ 
സഞ്ചയിച്ചിരിക്കുന്നതു മുന്നു ശരീരങ്ങളിലായിട്ടാണ്‌. കാരണം സൂക്ഷ്മം, 
സ്ഥുലം എന്നിവയാണാ ശരീരങ്ങള്‍. അവ തന്നെയാണ്‌ ത്രിപുരങ്ങള്‍. ആ 
പ്രത്യേക ദേഹങ്ങളിലെ ജീവന്മാരാണു ത്രിപുരന്മാര്‍. കര്‍മ്മമയങ്ങളായ ദേഹ 
ങ്ങളാകുന്ന പുരങ്ങളെ ജ്ഞാനാഗ്നിയിലെരിച്ചു ജീവനു മോക്ഷമരുളണമെന്നു 
താത്പര്യം. 

കാമസങ്കല്‍പ്പങ്ങള്‍ ഒഴിഞ്ഞുമാറി ഉള്ളില്‍ നിരന്തരമായ ഭഗവത്സാന്നി 
ദ്യം അനുഭവിക്കാറാകണമെന്നാണ്‌ ഭക്തന്‍െറ കൊതി :- 


48 സുമശരവേലതുരത്തിയോട്ടി നീതാ- 
നമരണമെന്‍ മനതാരിലെന്നുമെന്നില്‍ 
കുമതികുലം കൊലയാനപോലെകുത്തി- 
ത്തിമിരനിരയ്ക്കു തിമിര്‍ത്തിടാതിരിപ്പാന്‍. 
എന്നില്‍--ഈ ഭക്തനില്‍; കുമതികുലം-ദുഷ്ടസങ്കല്‍പ്പങ്ങളുടെ കൂട്ടം; 
കൊലയാനപോലെകുത്തി-കൊമ്പനാന മണ്ണു കുത്തിയിളക്കി കൂട്ടുന്നതു 


244 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം I 


പോലെ; തിമിരനിരയ്ക്കു തിമിര്‍ത്തിടാതിരിപ്പാന്‍-അജ്ഞാനാന്ധകാരത്തെ 
കുത്തിയിളക്കി കൂട്ടാതിരിക്കാന്‍; സുമശരവേല-കാമവികാരത്തള്ളല്‍; 
തുരത്തിയോട്ടി-പാടെ ഒഴിച്ചുമാററി;നീതാന്‍-അല്ലയോ ഭഗവന്‍ അവിടുന്നു 
തന്നെ,.എന്‍മനതാരില്‍-എന്‍െറ ഉള്ളില്‍,എന്നും അമരണം-എപ്പോഴും കുടി 
കൊള്ളണം. 

ഈ ഭക്തനില്‍ ദുഷ്ടസങ്കല്‍പ്പങ്ങളുടെ കൂട്ടം, കൊമ്പനാന മണ്ണുകുത്തി 
യിളക്കി കൂട്ടുന്നതുപോലെ അജ്ഞാനാന്ധകാരത്തെ കുത്തിയിളക്കി കൂട്ടാ 
തിരിക്കാന്‍ കാമവികാരത്തള്ളല്‍ പാടെ ഒഴിച്ചുമാററി അല്ലയോ ഭഗവന്‍ അ 
വിടുന്നുതന്നെ എന്‍െറ ഉള്ളില്‍ എപ്പോഴും കുടികൊള്ളണം. 


നീതാനമരണമെന്‍ മനതാരില്‍ 


ഭക്തഹൃദയത്തില്‍ കുടിയിരിപ്പുറപ്പിച്ചാല്‍ ഭഗവാനു പ്രധാനമായി ഒരു 
ജോലിയേ ചെയ്യാനുള്ളൂ. ദുഷ്ടസങ്കല്‍പ്പങ്ങള്‍ ഒഴിച്ചുമാററി ആ ഹൃദയം 
ശുദ്ധീകരിക്കുക. ഹൃദയം ശുദ്ധമല്ലാത്തതുകൊണ്ട്‌ ഭഗവാനെ അവിടെ 
പ്രതിഷ്ഠിച്ചുകൂടെന്നു കരുതേണ്ടതില്ല. ദൃഡ്മമായി ഭഗവാനെ ഹൃദയത്തില്‍ 
പ്രതിഷ്ഠിക്കുക. അവിടത്തെ അശുദ്ധിമുഴുവന്‍ അദ്ദേഹം മാററിക്കൊള്ളും. 
ഭഗവാനല്ലാതെ മററാര്‍ക്കും ഇതു കഴിയുകയുമില്ല. 


രജോഗുണമാണു ദുഷ്ടസങ്കല്‍പ്പങ്ങളുടെ ഉറവിടം. രജോഗുണം മാറി 
ശുദ്ധമായ ഹൃദയത്തില്‍ സത്ത്വഗുണത്തിന്‍െറ പ്രകാശം ഇടതിങ്ങി 
നിറയുന്നു. ഇതു സാധിക്കാനായി രജസ്സിന്‍െറ ചുവപ്പുമാറി സത്ത്വത്തിന്‍െറ 
ശീതളതനിറഞ്ഞ കടാക്ഷം തന്നില്‍ പതിപ്പിക്കണമെന്നാണിനി പ്രാര്‍ത്ഥിക്കു 
ന്നത്‌ :- 


49 ചുവയൊളിയുറലൊഴിഞ്ഞു ശീതരശ്മി- 
യ്ക്കവമതി ചെയ്വതിനുള്ള നിന്‍കടാക്ഷം 
ഭവമൃതി മൂടുപറിഞ്ഞുപോകുമാറി- 
ങ്ങിവനു തരേണമതിന്നുവന്ദനം തേ. 
ചുവയൊളിയുറലൊഴിഞ്ഞു-രജോഗുണത്തിന്‍റതായ ചുവപ്പുനിറം 
പാടെ ഒഴിഞ്ഞുമാറി; ശീതരശ്മിക്കവമതി ചെയ്വതിനുള്ള-പൂനിലാവിനെപ്പോ 
ലും തരംതാഴ്ത്തുന്നതരത്തിലുള്ള സത്ത്വഗുണപ്രകാശം നിറഞ്ഞ; നിന്‍കടാ 
ക്ഷം-അങ്ങയുടെ കാരുണ്യപൂര്‍ണ്ണമായ നോട്ടം; ഭവമൃതി-ജനനമരണരുപമായ 
സംസാരം; മൂടുപറിഞ്ഞുപോകുമാറ്‌-വേരോടെ നശിച്ചു പോകുമാറ്‌; ഇങ്ങ്‌ -ഈ 
ജീവിതത്തില്‍; ഇവനു തരേണം-ഈ ഭക്തനില്‍ പതിപ്പിക്കണം; അതിനു-അതി 
നായി; തേ വന്ദനം-അങ്ങേയ്ക്കു നമസ്ക്കാരം. 
രജോഗുണത്തിന്‍േറതായ ചുവപ്പുനിറം പാടെ ഒഴിഞ്ഞുമാറി പൂനിലാ 
വിനെപ്പോലും തരംതാഴ്ത്തുന്നവിധത്തിലുള്ള സത്ത്വഗുണപ്രകാശം നിറഞ്ഞ 
കാരുണ്യപൂര്‍ണ്ണമായ നോട്ടം ജനനമരണരുപമായ സംസാരം വേരോടെ 
നശിച്ചുപോകുമാറ്‌ ഈ ഭക്തനില്‍ പതിപ്പിക്കണം. അതിനായി അങ്ങേയ്ക്കു 
നമസ്ക്കാരം. 


ശിവശതകം 245 


രജസ്സും സത്ത്വവും 


രാജോഗുണത്തിന്‍െറ നിറം ചുവപ്പും സത്ത്വഗുണത്തിന്‍േറതു ശുദ്ധ 
വെണ്‍മയുമാണെന്നു പ്രസിദ്ധി. ചുവന്ന രജോഗുണത്തിന്‍െറ ഈറലാണ്‌ 
കാമലോഭ മദമാത്സര്യാദി വികാരങ്ങളിളക്കിവിട്ടു മനുഷ്യനെ ആത്മസ്വരൂപ 
ത്തില്‍നിന്നുമകററി സംസാര മോഹത്തിലകപ്പെടുത്തുന്നത്‌. ഏതെങ്കിലും 
രൂപത്തില്‍ ഉള്ളില്‍ നിരന്തരമായ ഭഗവച്ചിന്ത പുലര്‍ത്തുന്നതുകൊണ്ടേ ഈ 
രജോഗുണം മാറി സത്ത്വഗുണം വരൂ. സത്ത്വഗുണം വളരുന്നതോടെ ചിത്തം 
പ്രസന്നമായി ആത്മാനുഭവത്തിനു കരുത്തുററതായിത്തീരുന്നു. ഭഗവാന്‍െറ 
ഇരിപ്പിടമാണല്ലോ ഹൃദയം. അവിടെയിരുന്ന്‌ ഭഗവാന്‍ എങ്ങനെ കടാക്ഷി 
ക്കുമോ അങ്ങനെ ഹൃദയത്തിന്‍െറ സ്ഥിതിയും സംഭവിക്കും. അതുകൊണ്ടാണ്‌ 
രജോഗുണത്തിന്‍െറ ചുവപ്പുനിറം മാററി സത്ത്വഗുണത്തിന്‍െറ പ്രകാശമുള്‍ 
ക്കൊണ്ട്‌ തന്നെ കടാക്ഷിക്കണമെന്ന്‌ ഭക്തന്‍ ഭഗവാനോടാവശ്യപ്പെട്ടിരിക്കു 
ന്നത്‌. ആനന്ദമയമായ ആത്മസ്വരൂപം കാട്ടിത്തരുന്ന ശീതള്രപകാശത്തിന്‍െറ 
ഗുണമാണ്‌ സത്ത്വം, അതുകൊണ്ടാണതിനെ ശീതരശ്മിയോട്‌ സാമ്യപ്പെടു 
ത്തിയിരിക്കുന്നത്‌. സത്ത്വഗുണപ്രകാശം കൊണ്ട്‌ നിറയുന്ന ചിത്തം സംസാ 
രവിമുക്തമായിത്തീരുന്നു. അതുകൊണ്ടാണതിനെ “ഭവമൃതിയുടെ മുടുപറി 
ക്കുന്ന ഗുണമായി” വിവരിച്ചിരിക്കുന്നത്‌. 

ജീവിതത്തില്‍ ഭൌതികമായി എന്തൊക്കെ നേടിയാലും വാര്‍ദ്ധക്യം വന്നു 
മരണമടുക്കുമ്പോള്‍ ഈശ്വരനാമ സ്മരണയല്ലാതെ ആശ്വാസം തരാന്‍ 
മറെറാന്നും തന്നെയുണ്ടാവുകയില്ല. അതുകൊണ്ട്‌ മരണവേളയില്‍ ഭഗവന്നാമം 
ഓര്‍മ്മിക്കാന്‍ ഇടവരണമെന്നാണ്‌ ഭക്തന്‍ ഇനി അപേക്ഷിക്കുന്നത്‌. 


50 കരണവുമങ്ങുകുഴഞ്ഞുകണ്ണുരണ്ടും 
ചെരുകിയിരുണ്ടു ചമഞ്ഞു ജീവനാശം 
വരുമളവെന്നുമറിഞ്ഞുകൊള്ളുവാനും 
ഹരഹര! നിന്‍തിരുനാമമുള്ളില്‍ വേണം 
കരണവുമങ്ങു കുഴഞ്ഞു-വാര്‍ദ്ധക്യം വന്നു മനസ്സു തളര്‍ന്നു; കണ്ണും 
രണ്ടും ചെരുകിയിരുണ്ടു ചമഞ്ഞു-കണ്ണു രണ്ടും ഉള്ളിലേയ്ക്കു വലിഞ്ഞു 
കാഴ്ച നഷ്ടപ്പെട്ട്‌; ജീവനാശം വരുമളവ്‌-മരണത്തിന്‍െറ വക്കിലെത്തി 
നില്‍ക്കുമ്പോള്‍; എന്നുമറിഞ്ഞുകൊള്ളുവാനും-എപ്പോഴുമോര്‍മ്മിക്കുവാന്‍; 
ഹര! ഹര! സര്‍വ്വപാപഹരനായ ഭഗവാനെ; നിന്‍ തിരുനാമം-അങ്ങയുടെ 
ദിവ്യനാമം; ഉള്ളില്‍ വേണം. ഉള്ളില്‍ ഉണ്ടായിരിക്കണം. 
വാര്‍ദ്ധക്യം വന്നു മനസ്സു തളര്‍ന്നു കണ്ണു രണ്ടും ഉള്ളിലേയ്ക്കു 
വലിഞ്ഞു കാഴ്ച നഷ്ടപ്പെട്ട്‌ മരണത്തിന്‍െറ വക്കിലെത്തി നില്‍ക്കുമ്പോള്‍ 
എപ്പോഴുമോര്‍മ്മിക്കുവാന്‍ സര്‍വ്വപാപഹരനായ ഭഗവാനേ അങ്ങയുടെ 
ദിവ്യനാമം ഉള്ളില്‍ ഉണ്ടായിരിക്കണം. 


മരണവും നാമസ്മരണയും 


മരണവേളയിലെ വ്യക്തമായ സങ്കല്പമാണ്‌ പിന്നത്തെ ജീവിതമെന്താ 
യിരിക്കണമെന്നു തീരുമാനിക്കുന്ന ഘടകം.ആ സമയത്ത്‌ ഗാഡമായ ഭഗവത്‌ 


246 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


സ്മരണയുണ്ടെന്നുവന്നാല്‍ പിന്നെ ജന്മമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭഗവത്‌ 
പ്രാപ്തിക്ക്‌ അതു വഴിതെളിക്കുമെന്ന്‌ തീര്‍ച്ചയാണ്‌. എന്നാല്‍ നല്ല കാലത്ത്‌ 
ഭഗവാനെ സദാ സ്മരിച്ചുറപ്പിച്ചിട്ടുണ്ടങ്കിലേ മരണവേളയില്‍ ഓര്‍മ്മ വരൂ. 
ഒരാള്‍ ജീവിതകാലത്ത്‌ കൂടുതല്‍ ഏതിനെക്കുറിച്ച്‌ വിചാരം ചെയ്തിരിക്കു 
ന്നുവോ അത്‌ മാത്രമേ മരണവേളയില്‍ ഉള്ളില്‍ തെളിയൂ. സാംഖ്യ വിചാരം 
ചെയ്യുന്നതും യോഗമഭ്യസിക്കുന്നതും സ്വധര്‍മ്മം കര്‍മ്മയോഗമായി അനു 
ഷ്ടിക്കുന്നതും എല്ലാം ഒരേ ലക്ഷ്യത്തെ മുന്‍ നിറുത്തിയാണെന്നാണ്‌ ശുകന്‍ 
പരീക്ഷിത്തിനെ അറിയിക്കുന്നത്‌. ആ ലക്ഷ്യമത്രെ “അന്തേ നാരായണസ്മൃതി' 
അഭ്യസിച്ചുറച്ചിട്ടുണ്ടെങ്കില്‍ ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ കുഴഞ്ഞാലും നാമ 
സ്മരണ ഉണ്ടാകാതിരിക്കയില്ല. 


ഭഗവന്നാമത്തെ പരാമര്‍ശിച്ചതോടെ ഭക്തി പരവശനായി നാമാവലി 
കൊണ്ട്‌ സ്തുതിക്കുകയാണിനി അടുത്ത രണ്ട്‌ പദ്യങ്ങളില്‍. 


51 ജയ ജയ ചന്ദ്രകലാധര! ദൈവമേ! 
ജയ ജയ ജന്മവിനാശന! ശങ്കര! 
ജയ ജയ ശൈലനിവാസ! സതാം പതേ! 
ജയ ജയ പാലയ മാമഖിലേശ്വര! 
ചന്ദ്രകലാധര-ശിരസ്സില്‍ ചന്ദ്രക്കല അണിഞ്ഞിട്ടുള്ള ദൈവമേ-ഭഗ 
വാനേ; ജയജയ-അവിടുന്ന്‌ ജയിച്ചാലും ജയിച്ചാലും; ജന്മവിനാശന-ജനന 
മരണ ദുഃഖം തീര്‍ത്തു;ശങ്കര-മംഗളമരുളുന്ന ഭഗവാനേ; ജയജയ-ജയിച്ചാലും 
ജയിച്ചാലും-ശൈലനിവാസ-കൈലാസവാസനായ; സതാംപതേ-സജ്ജന 
രക്ഷക; ജയജയ -ജയിച്ചാലും; അഖിലേശ്വര-അല്ലയോ ജഗദീശ്വര; ജയജയ- 
ജയിച്ചാലും ജയിച്ചാലും; മാം പാലയ- എന്നെ രക്ഷിച്ചനുഗ്രഹിക്കുക. 
ശിരസ്സില്‍ ചന്ദ്രക്കല അണിഞ്ഞിട്ടുള്ള ഭഗവാനേ അവിടുന്ന്‌ ജയിച്ചാലും 
ജയിച്ചാലും. ജനനമരണ ദുഃഖം തീര്‍ത്തുമംഗളമരുളുന്ന ഭഗവാനേ ജയിച്ചാലും 
ജയിച്ചാലും. കൈലാസവാസനായ സജ്ജനരക്ഷക ജയിച്ചാലും അല്ലയോ 
ജഗദീശ്വര ജയിച്ചാലും ജയിച്ചാലും. എന്നെ രക്ഷിച്ചനുഗ്രഹിക്കുക. 


52 ജയ ജിതകാമ! ജനാര്‍ദ്ദനസേവിത! 
ജയ ശിവ! ശങ്കര! ശര്‍വ! സനാതന! 
ജയ ജയ മാരകളേബരകോമള! 
ജയ ജയ സാംബ! സദാശിവ! പാഹി മാം 


ജിതകാമ-കാമനെ ജയിച്ചവനേ; ജനാര്‍ദ്ദനസേവിത-വിഷ്ണുവിനാല്‍ 
പോലും പൂജിക്കപ്പെടുന്നവനേ; ജയജയ-ജയിച്ചാലും ജയിച്ചാലും; ശിവ-മംഗള 
സ്വരുപനായ ഭഗവാനേ; ശങ്കര-മംഗളം നല്‍കുന്ന ഭഗവാനേ; ശര്‍വ്വ-സംഹാര 
മൂര്‍ത്തിയായ ഭഗവാനേ; സനാതന-ഒരിക്കലും അഴിവില്ലാത്തവനേ; ജയജയ- 
ജയിച്ചാലും ജയിച്ചാലും;മാരകളേബര കോമള-കാമദേവനുതുല്യം സുന്ദര 
ശരീരത്തോടു കൂടിയവനേ; ജയജയ-ജയിച്ചാലും ജയിച്ചാലും; സാംബ-ദേവി 
യോടൊരുമിച്ചു വാഴുന്നവനേ; സദാശിവ-സദാശിവനേ; ജയജയ-ജയിച്ചാലും 
ജയിച്ചാലും; മാം പാഹി-എന്നെ കാത്തുകൊള്ളുക. 


ശിവശതകം 247 

കാമനെ ജയിച്ചവനേ വിഷ്ണുവിനാല്‍ പോലും പുൂജിക്കപ്പെടുന്നവനേ 
ജയിച്ചാലും ജയിച്ചാലും. മംഗളസ്വരൂപനായ ഭഗവാനേ മംഗളം നല്‍കുന്ന 
ഭഗവാനേ സംഹാരമൂര്‍ത്തിയായ ഭഗവാനേ ഒരിക്കലും അഴിവില്ലാത്തവനേ 
ജയിച്ചാലും ജയിച്ചാലും. കാമദേവനുതുല്യം സുന്ദരശരീരത്തോടു കൂടിയ 
വനേ ജയിച്ചാലും ജയിച്ചാലും. ദേവിയോടൊരുമിച്ചു വാഴുന്നവനേ, സദാ 
ശിവനേ, ജയിച്ചാലും ജയിച്ചാലും. എന്നെ കാത്തുകൊള്ളുക. 


ശിവന്‍ പല രൂപങ്ങളുള്ളതില്‍ അതിസുന്ദരമായ ഒരു രൂപമുണ്ട്‌. 
അതുകൊണ്ടാണ്‌ മാരകളേബരകോമള എന്ന്‌ പറഞ്ഞിരിക്കുന്നത്‌. ഗുരുദേവന്‍ 
കണ്ണൂര്‍ ശിവക്ഷേത്രത്തില്‍ സുന്ദരേശ്വരശിവനെയാണ്‌ പ്രതിഷ്ഠിച്ചിട്ടുളളത്‌. 


ഇത്രയൊക്കെ ഭജിച്ചിട്ടു ഭഗവാന്‍ കരുണകാണിക്കാന്‍ താമസിക്കുന്ന 
തെന്തെന്നാണ്‌ ഭക്തന്‍ ഇനി സംശയിക്കുന്നത്‌:- 


53 കഴലിണകാത്തുകിടന്നു വിളിക്കുമെ- 
ന്നഴലവിടുന്നറിയാതെയിരിക്കയോ? 
പിഴപലതുണ്ടിവനെന്നു നിനയ്ക്കയോ? 
കുഴിയിലിരുന്നു കരേറുവതെന്നു ഞാന്‍. 
കഴലിണകാത്ത്‌ കിടന്ന്‌ -അവിടത്തെ പാദം കാണാന്‍ കൊതിച്ച്‌ 
കൊതിച്ച്‌; വിളിക്കും എന്‍-കരഞ്ഞു പ്രാര്‍ത്ഥിക്കുന്ന എന്‍െറ; അഴല്‍-ദുഃഖം; 
അവിടുന്ന്‌ -അങ്ങ്‌;അറിയാതെയിരിക്കയോ- അറിഞ്ഞിട്ടില്ലെന്നുണ്ടോ? ഇവന്- 
ഈ സാധുവായ ഭക്തന;പിഴപലതുണ്ട്‌-തെററുകളനേകമുണ്ട്‌;എന്നു നിന 
ക്കയോ-എന്നു ചിന്തിച്ചമാന്തിക്കുകയാണോ? ഞാന്‍-ഈ അഗതി; കുഴിയി 
ലിരുന്ന്‌-സംസാരക്കുണ്ടില്‍ നിന്നും-കരേറുവത്‌ എന്ന്‌ -എന്നാണ്‌ കരപററുക. 
അവിടത്തെ പാദം കാണാന്‍ കൊതിച്ച്‌ കൊതിച്ച്‌ കരഞ്ഞു പ്രാര്‍ത്ഥി 
ക്കുന്ന എന്‍െറ ദുഃഖം അങ്ങ്‌ അറിഞ്ഞിട്ടില്ലെന്നുണ്ടോ? ഈ സാധുവായ ഭ 
ക്തന്‍ തെററുകളനേകമുണ്ട്‌ എന്നു ചിന്തിച്ചമാന്തിക്കുകയാണോ? ഈ അഗ 
തി സംസാരക്കുണ്ടില്‍ നിന്നും എന്നാണ്‌ കരപററുക. 


ഭഗവാങ്കലുള്ള തന്‍െറ അര്‍പ്പണബുദ്ധി കുറവായതുകൊണ്ടാണോ ഭഗ 
വാന്‍ പ്രസന്നനാകാത്തത്‌ എന്നാണിനി ഭക്തന്‍െറ സംശയം:- 


54 മഴമുകില്‍ വര്‍ണ്ണനുമക്ഷി പറിച്ചു നിന്‍- 
കഴലിണതന്നിലൊരര്‍ച്ചനചെയ്തുപോല്‍ 
കഴിവരുമോയിതിനിന്നടിയന്നു നിന്‍- 
മിഴിമുന നല്‍കിയനുഗ്രഹമേകണേ! 


മഴമുകില്‍ വര്‍ണ്ണനും- കാര്‍വര്‍ണ്ണനായ വിഷ്ണുഭഗവാനും; അക്ഷി 
പറിച്ച്‌-ഒരിക്കല്‍ കണ്ണുചൂഴ്ന്നെടുത്ത്‌;നിന്‍ കഴലിണ തന്നില്‍-അങ്ങയുടെ 
പാദങ്ങളില്‍; ഒരര്‍ച്ചന ചെയ്തുപോല്‍- അര്‍ച്ചന നടത്തിയതായി കേട്ടിട്ടുണ്ട്‌; 
അടിയന്-ദേഹബന്ധത്തില്‍പ്പെട്ടുഴലുന്ന ഈ ഭക്തന്‍; ഇതിനു കഴിവരുമോ- 
ഇതു സാധിക്കുമോ? നിന്‍മിഴിമുനനല്‍കി-അങ്ങയുടെ കരുണാകടാക്ഷം 
പതിപ്പിച്ച്‌; അനുഗ്രഹമേകണേ- രക്ഷിച്ചരുളണേ. 


248 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധ്ുര്‍ണവ്യാഖ്യാനം - ഭാഗം ! 

കാര്‍വര്‍ണ്ണനായ വിഷ്ണുഭഗവാനും ഒരിക്കല്‍ കണ്ണുചൂഴ്ന്നെടുത്ത്‌ അ 
ങ്ങയുടെ പാദങ്ങളില്‍ അര്‍ച്ചന നടത്തിയതായി കേട്ടിട്ടുണ്ട്‌ ദേഹബന്ധത്തില്‍ 
പ്പെട്ടുഴലുന്ന ഈ ഭക്തന്‍ ഇതു സാധിക്കുമോ? അങ്ങയുടെ കരുണാകടാ 
ക്ഷം പതിപ്പിച്ച്‌ രക്ഷിച്ചരുളണമേ. 

ഒരിക്കല്‍ വിഷ്ണു താമരയിതളുകള്‍ കൊണ്ട്‌ ശിവന്‍ അര്‍ച്ചന നടത്തു 
കയായിരുന്നു. ഒടുവില്‍ ഒരിതളു കുറഞ്ഞു പോയതായി കണ്ടു. അതിനു 
പകരം വിഷ്ണു തന്‍െറ ഒരു കണ്ണു തന്നെ ചൂഴ്ന്നെടുത്ത്‌ ശിവനര്‍പ്പിച്ച 
തായിട്ടാണ്‌ കഥ. ഇഷ്ടദേവനെ മറെറല്ലാ ദേവന്മാരെക്കാളും ഉയര്‍ത്തി 
ക്കാണിക്കാന്‍ ഭക്തന്മാര്‍ ഇത്തരം കഥകള്‍ പ്രചരിപ്പിക്കുക സ്വാഭാവി 
കമാണ്‌. 


ശിവന്‍ സായുജ്യം നല്‍കിയനുഗ്രഹിച്ചാലേ ഭക്തന്‍െറ ഈ ക്ലേശം അ 
കന്നുകിട്ടു എന്നാണ്‌ ഇനി പറയുന്നത്‌:- 


55 ഒഴികഴിവൊന്നു പറഞ്ഞൊഴിയാതെ നി- 
ന്നഴലതിലിട്ടുരുകും മെഴുകെന്നപോല്‍ 
കഴലിണയിങ്കലടങ്ങുവതിന്നു നീ 
വഴിയരുളീടുക വാമദേവ! പോററീ! 
പോററീ വാമദേവ- രക്ഷിതാവായി ശ്രേഷ്ഠനായി വിളങ്ങുന്ന അല്ലയോ 
ദേവ; ഒഴികഴിവൊന്നു-തടസ്സമൊന്നും;പറഞ്ഞൊഴിയാതെ-പറഞ്ഞു മാററി 
വയ്ക്കാതെ; നിന്നഴലതില്‍-നിന്നെ കാണാനുള്ള ആഗ്രഹമാകുന്ന തീയിലിട്ട്‌; 
ഉരുകും മെഴുകെന്നപോല്‍-ഉരുകിയുരുകി അപ്രത്യക്ഷമാകുന്ന മെഴുകു 
പോലെ; കഴലിണയിങ്കലടങ്ങുവതിന്ന്‌ -അങ്ങയുടെ പാദങ്ങളില്‍ അലിഞ്ഞു 
ചേര്‍ന്നപ്രത്യക്ഷനാകുന്നതിന്‌; നീ വഴിയരുളീടുക-അങ്ങു വഴികാണിച്ചുതരിക. 
രക്ഷിതാവായി ശ്രേഷ്ഠനായി വിളങ്ങുന്ന അല്ലയോ ദേവ തടസ്സമൊന്നും 
പറഞ്ഞു മാററിവയ്ക്കാതെ നിന്നെ കാണാനുള്ള ആഗ്രഹമാകുന്ന തീയിലിട്ട്‌ 
ഉരുകിയുരുകി അപ്രത്യക്ഷമാകുന്ന മെഴുകുപോലെഅങ്ങയുടെ പാദങ്ങളില്‍ 
അലിഞ്ഞുചേര്‍ന്നപ്രതൃക്ഷനാകുന്നതിന്‌ അങ്ങു വഴികാണിച്ചുതരിക. 


ഉരുകും മെഴുകെന്നപോല്‍ 


ജീവന്‍െറ അഹങ്കാരരൂപമായ വ്യക്തിഭാവമാണ്‌ സത്യസ്വരുപവുമായി 
സായുജ്യം പ്രാപിക്കാനുള്ള തടസ്സം. ഭഗവത്‌ ഭക്തിയില്‍ ഈ അഹങ്കാരം 
അലിഞ്ഞു മറയുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ്‌ മോക്ഷം അഥവാ 
സായൂജ്യം. തീയില്‍ മെഴുകുരുകും പോലെ ഭക്തിയില്‍ അഹങ്കാരം ഉരുകി 
മറയണം. ഇനി ഒട്ടും താമസിയാതെ അതിനുതക്കവണ്ണം ഭക്തി നല്‍കി 
അനുഗ്രഹിക്കണമേ എന്നാണ്‌ ഭക്തന്‍ ഇവിടെ അപേക്ഷിച്ചിരിക്കുന്നത്‌. 


ഒരു വലിയ പാറപോലെ കാമവികാരം ഇതിനു തടസ്സമായി നില്‍ക്കുന്നു 
എന്നാണ്‌ വീണ്ടും പരാതി:- 


56 മലമുകളീന്നുവരുന്നൊരു പാറപോല്‍ 
മുലകുടിമാറിയ നാള്‍ മുതല്‍ മാനസം 


ശിവശതകം 249 


അലര്‍ശരസായകമല്ലുപിടിച്ചു നിന്‍- 
മലരടിയും ജഗദീശ! മറന്നു ഞാന്‍ 
മുലകുടിമാറിയ നാള്‍ മുതല്‍-ബാല്യം കഴിഞ്ഞു യവ്വനം ആരംഭിച്ചതു 
മുതല്‍; മലമുകളീന്നു വരുന്നൊരു പാറപോല്‍-മലയുടെ മുകളില്‍ നിന്നും 
കീഴ്ക്കാംതുക്കായി താഴോട്ടു വീഴുന്ന ഒരു പാറയെന്നപോലെ; മാനസം- 
മനസ്സ്‌; മലര്‍ശരസായകമല്ലടിച്ച്‌-കാമന്‍െറ ബാണപ്രഹരമേററ്‌; ജഗദീശ- 
അല്ലയോ ഭഗവന്‍; നിന്‍ മലരടിയും-അങ്ങയുടെ പാദവും;ഞാന്‍ മറന്നു-ഈ 
അശക്തന്‍ മറന്നു പോയി. 
ബാല്യം കഴിഞ്ഞു യവ്വനം ആരംഭിച്ചതുമുതല്‍ മലയുടെ മുകളില്‍ 
നിന്നും കീഴ്ക്കാംതുക്കായി താഴോട്ടു വീഴുന്ന ഒരു പാറയെന്നപോലെ മനസ്സ്‌ 
കാമന്‍െറ ബാണപ്രഹരമേററ്‌ അല്ലയോ ഭഗവന്‍ അങ്ങയുടെ പാദവും ഞാന്‍ 
മറന്നു പോയി. 


കാമബാണത്തിന്‍െറ തീര്വവേഗം കാണിക്കാനാണ്‌ മലമുകളീന്ന്‌ 
വരുന്നൊരു പാറപോല്‍ എന്ന ഉപമ പ്രയോഗിച്ചിരിക്കുന്നത്‌ എത്ര ശ്രമിച്ചിട്ടും 
കാമാവേശം തടയാന്‍ കഴിയാതെ വരുന്നു എന്ന്‌ താത്പര്യം. 


എന്നാണ്‌ ഭഗവാന്‍ എനിക്ക്‌ ജഞാനസാധകമായി ചിത്തശുദ്ധി 
തന്നനുഗ്രഹിക്കുക എന്നതാണിനി ഭക്തന്‍െറ ചോദ്യം. 


57 കുലഗിരിപോലെയുറച്ചിളകാതെയി- 
ക്കലിമലമുള്ളിലിരുന്നു മറയ്ക്കയാല്‍ 
ബലവുമെനിക്കു കുറഞ്ഞുചമഞ്ഞു നി- 
ര്‍മ്മലനിലയെന്നു തരുന്നടിയന്നു നീ. 
ഇക്കലിമലം-കലികാലദോഷങ്ങളായ കാമക്രോധലോഭാദി; കുലഗിരി 
പോലെ-കുലപര്‍വ്വതം പോലെ; ഇളകാതെ ഉള്ളിലുറച്ച്‌-ഒരു മാററവുമില്ലാതെ 
ഹൃദയത്തില്‍ തങ്ങി; ഇരുന്ന്‌ -അടിഞ്ഞ്‌; മറയ്ക്കയാല്‍-ആനന്ദസ്വരൂപമായ 
ആത്മാവിനെ മൂടുകകൊണ്ട്‌; എനിക്ക്‌-ഈ ഭക്തന്‍; ബലവും കുറഞ്ഞു 
ചമഞ്ഞു-ശക്തിയും കുറഞ്ഞുവരുന്നു അടിയന്ന്‌-ഈ ദാസന്‍; നീ-ഭഗവാന്‍; 
നിര്‍മ്മല നില-ആത്മാനുഭവത്തിനാവശ്യമായ ശുദ്ധി;എന്നു തരുന്നു-എന്നാണു 
തന്നനുഗ്രഹിക്കുക. 
കലികാലദോഷങ്ങളായ കാമക്രോധലോഭാദി കുലപര്‍വ്വതം പോലെ 
ഒരു മാററവുമില്ലാതെ ഹൃദയത്തില്‍ തങ്ങി അടിഞ്ഞ്‌ ആനന്ദസ്വരൂപമായ ആ 
ത്മാവിനെ മുടുകകൊണ്ട്‌ ഈ ഭക്തന്‍ ശക്തിയും കുറഞ്ഞുവരുന്നു. ഈ 
ദാസന്‍ ഭഗവാന്‍ ആത്മാനുഭവത്തിനാവശ്യമായ ശുദ്ധി എന്നാണു തന്നനു 
ഗ്രഹിക്കുക. 


കലിമലങ്ങളായ കാമക്രോധലോഭാദിയകന്നു ചിത്തശുദ്ധി വന്നാലേ 
ആത്മാനുഭവം സാദ്ധ്യമാവൂ എന്ന്‌ ഭാവം. 

എന്തായാലും ഏകാന്തമായിരുന്നു ശിവനെ സേവിക്കാന്‍ തീരുമാനിച്ചു. 
എന്തുവേണമെങ്കിലും വന്നുകൊള്ളട്ടെ എന്നാണ്‌ ഭക്തന്‍െറ മനോഗതി. 


250 ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം I 


58 കുലവുമകന്നു കുടുംബവുമങ്ങനേ 
മലയിലിരുന്നു മഹേശ്വരസേവനം 
കലയതുകാലമനേകഭയം ഭവാന്‍ 
തലയില്‍ വിധിച്ചതു സമ്മതമായ്‌ വരും 
കുലവും-വംശവും; അങ്ങനെ-അതുപോലെ; കുടുംബവും അകന്ന്‌- 
കുടുംബവും പിരിഞ്ഞ്‌;മലയില്‍ ഇരുന്ന്‌ -കാട്ടില്‍ ഏകാന്തമായ ഒരിടത്ത്‌ 
പാര്‍ത്ത്‌; മഹേശ്വരസേവനം-ശിവഭജനം തുടരുകയാണ്‌; കാലം-കാലഗതി; 
അനേകഭയം കലയതു-എന്തെല്ലാം ഭയം വേണമെങ്കിലും ഉണ്ടാക്കിത്തീര്‍ 
ത്തോട്ടെ; ഭഗവാന്‍ തലയില്‍ വിധിച്ചത്‌ -അങ്ങ്‌ എന്തുവരുത്താനാണോ 
നിശ്ചയിച്ചിരിക്കുന്നത്‌; സമ്മതമായ്‌ വരും-അതനുഭവിക്കാന്‍ ഞാന്‍ 
ഒരുക്കമാണ്‌. 
വംശവും അതുപോലെ കുടുംബവും പിരിഞ്ഞ്‌ കാട്ടില്‍ ഏകാന്തമായ 
ഒരിടത്ത്‌ പാര്‍ത്ത്‌ ശിവഭജനം തുടരുകയാണ്‌. കാലഗതി എന്തെല്ലാം ഭയം 
വേണമെങ്കിലും ഉണ്ടാക്കിത്തീര്‍ത്തോട്ടെ അങ്ങ്‌ എന്തുവരുത്താനാണോ 
നിശ്ചയിച്ചിരിക്കുന്നത്‌ അതനുഭവിക്കാന്‍ ഞാന്‍ ഒരുക്കമാണ്‌. 


തലയില്‍ വിധിച്ചത്‌ സമ്മതമായ്‌ വരും 


ഒരേകാന്ത ഭക്തന്‍െറ മനോഭാവമാണ്‌ ഈ പദ്യത്തില്‍ വിശദമാക്കിയിരി 
ക്കുന്നത്‌. ഏകാന്ത ഭക്തന്‍ പൂര്‍ണ്ണമായും ഭഗവാനെ ശരണം പ്രാപിക്കുന്നു. 
കാലഗതിയെ അശേഷം ഭയപ്പെടുന്നില്ല. പ്രാരബ്ധഫലമായി വന്നുചേരുന്ന 
സ്വധര്‍മ്മമനുഷ്ഠിക്കുന്നു. ഫലമെന്തുതന്നെയായാലും ഭഗവദനുഗ്രഹമായി 
അംഗീകരിക്കുകയും ചെയ്യുന്നു. 


ഈ അജ്ഞനെ പാപം സ്പര്‍ശിക്കാതെ ഭഗവാന്‍ കാരുണ്യം 
ചൊരിയണമെന്നാണപേക്ഷ. 


59 വകയറിയാതെ വലഞ്ഞിടുമെന്നെ നീ 
ഭഗവതിയോടൊരുമിച്ചെഴുനള്ളിവ- 
ന്നകമുരുകുംപടി നോക്കിടുകൊന്നു മാ- 
മഘമൊരുനേരമടുത്തു വരാതിനി. 
വകയറിയാതെ-സത്യമേത്‌, അസത്യമേത്‌ എന്നു വകതിരിച്ചറിയാന്‍ 
കഴിയാതെ; വലഞ്ഞിടുമെന്നെ- ക്ലേശിക്കുന്ന ഈ ഭക്തനെ; നീ-അവിടുന്ന്‌; 
ഭഗവതിയോടൊരുമിച്ചെഴുന്നള്ളിവന്ന്‌-ദേവിയോടൊരുമിച്ചടുത്തെത്തി; അക 
മുരുകുംപടി- ഭക്തികൊണ്ട്‌ എന്‍െറ ഹൃദയം അലിയുമാറ്‌; ഇനി-ഇനിമേല്‍; 
അഘമൊരുനേരമടുത്തുവരാതെ-പാപം ഒരിക്കലും തീണ്ടാത്തവണ്ണം; മാം- 
എന്നെ; ഒന്നു നോക്കിടുക-ഒന്നു കടാക്ഷിക്കുക. 
സത്യമേത്‌, അസത്യമേത്‌ എന്നു വകതിരിച്ചറിയാന്‍ കഴിയാതെ 
ക്ലേശിക്കുന്ന ഈ ഭക്തനെ അവിടുന്നു ദേവിയോടൊരുമിച്ചടുത്തെത്തി 
ഭക്തികൊണ്ടെന്‍െറ ഹൃദയം അലിയുമാറ്‌ ഇനിമേല്‍ പാപം ഒരിക്കലും 
തീണ്ടാത്തവണ്ണം എന്നെ ഒന്നു കടാക്ഷിക്കുക. സത്യാന്വേഷണത്തിന്‍െറ 


ശിവശതകം 251 


ആദ്യത്തെ പടിയാണ്‌ നിത്യാനിത്യവസ്തുവിവേകം. സത്യനിഷ്ഠനായ ഒരു 
ഗുരുവില്‍നിന്നുവേണമതു സമ്പാദിക്കാന്‍. അതിനും ഭഗവത്‌ കാരുണ്യമുണ്ടെ 
ങ്കിലേ സാദ്ധ്യമാവൂ. 


മനസ്സിനെ കാമാദിദോഷരഹിതമാക്കി ഭഗവത്ഭക്തി കൊണ്ടു നിറയ്ക്ക 
ണമെന്നാണിനിയുമപേക്ഷ :- 


6൦ അരുവയര്‍തന്നൊടുകൂടിയോടിയാടി- 
ത്തിരിവതിനിത്തിരിനേരവും നിനപ്പാന്‍ 
തരമണയാതെയുരുക്കിയെന്മനം നിന്‍- 
തിരുവടിയോടൊരുമിച്ചു ചേര്‍ത്തിടേണം. 

അരുവയര്‍തന്നൊടുകൂടി-സ്ത്രീയുടെ പിന്നാലെ പററിക്കൂടി; ഓടിയാ 
ടിത്തിരിവതിനു-അലഞ്ഞു തിരിഞ്ഞ്‌ കാമചേഷ്ടകള്‍ കാട്ടി ശ്രമിക്കുന്നതിന്‌ ; 
ഇത്തിരിനേരവും-ഒരു നിമിഷം പോലും; നിനപ്പാന്‍ തരമണയാതെ-ആഗ്രഹി 
ക്കാനിടവരാതെ; എന്മനം-എന്‍െറ മനസ്സിനെ; ഉരുക്കി-ഭക്തി ഭാവത്തില്‍ ലയി 
പ്പിച്ച്‌; നിന്‍തിരുവടിയോട്‌ -അങ്ങയുടെ സ്വരൂപത്തോട്‌; ഒരുമിച്ചു ചേര്‍ത്തിടേ 
ണം-ഏകീഭവിപ്പിക്കണം. 
സ്ത്രീയുടെ പിന്നാലെ പററിക്കൂടി അലഞ്ഞുതിരിഞ്ഞു കാമചേഷ്ടകള്‍ 
കാട്ടി ശ്രമിക്കുന്നതിന്‌ ഒരു നിമിഷം പോലും ആഗ്രഹിക്കാനിടവരാതെ എന്‍െറ 
മനസ്സിനെ ഭക്തിഭാവത്തില്‍ ലയിപ്പിച്ച്‌ അങ്ങയുടെ സ്വരുപത്തോട്‌ 
ഏകീഭവിപ്പിക്കണം. 


ഭഗവാനെ മുറുകെപ്പിടിക്കുന്നതുകൊണ്ടേ ജീവിതം ധന്യമാവൂ എന്ന്‌ 
ലോകവിജ്ഞാനം വ്യക്തമായി പ്രേരിപ്പിക്കുന്നു എന്നാണു ഭക്തന്‍െറ മതം:- 


61 ഒരു പിടി തന്നെ നമുക്ക്‌ നിനയ്ക്കിലി- 
ത്തിരുവടിതന്നിലിതെന്നി മറെറതെല്ലാം 
കരളിലിരുന്നു കളഞ്ഞഖിലം നിറ- 
ഞ്ഞിരിയിരിയെന്നരുളുന്നറിവെപ്പൊഴും. 
നിനയ്ക്കില്‍-ലോകഗതി ചിന്തിച്ചാല്‍; നമുക്ക്‌-സംസാരദുഃഖത്തില്‍ 
പെട്ടുഴലുന്ന നമുക്ക്‌; ഇത്തിരുവടിതന്നില്‍-ഈ ജഗദീശ്വരസ്വരൂപത്തില്‍; ഒരു 
പിടിതന്നെ-മുറുകെപ്പിടിക്കുന്നതുകൊണ്ടേ രക്ഷയുള്ളു; ഇതെന്നി-ഭഗവത്‌ 
ശരണാഗതിയൊഴിച്ച്‌; മററതെല്ലാം-മറെറല്ലാഫലസങ്കല്‍പ്പങ്ങളും; അഖിലം- 
മുഴുവന്‍; കരളിലിരുന്നു കളഞ്ഞ്‌- ഉള്ളില്‍നിന്നും ഉപേക്ഷിച്ച്‌; നിറഞ്ഞിരിയിരി- 
ഉള്ളിലും പുറത്തും സത്യസ്വ രൂപത്തെ നിറഞ്ഞുകണ്ട്‌ ശാന്തഗംഭീരനായി 
കഴിയുക; എന്ന്‌ -എന്നിങ്ങനെ; അറിവ്‌ -ലോകവിജ്ഞാനം;എപ്പൊഴും 
അരുളുന്നു-സദാ പ്രേരിപ്പിക്കുന്നു. 
ലോകഗതി ചിന്തിച്ചാല്‍ സംസാരദുഃഖത്തില്‍പ്പെട്ടുഴലുന്ന നമുക്ക്‌ ഈ 
ജഗദീശ്വരസ്വരൂപത്തില്‍ മുറുകെപ്പിടിക്കുന്നതുകൊണ്ടേ രക്ഷയുള്ളു. 
ഭഗവത്ശരണാഗതിയൊഴിച്ച്‌ മറെറല്ലാ ഫലസങ്കല്‍പ്പങ്ങളും മുഴുവന്‍ ഉള്ളില്‍ 
നിന്നും ഉപേക്ഷിച്ച്‌ ഉള്ളിലും പുറത്തും സത്യസ്വരുപത്തെ നിറഞ്ഞുകണ്ടു 


252 ശശീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം ! 





ശാന്തഗംഭീരനായി കഴിയുക എന്നിങ്ങനെ ലോകവിജ്ഞാനം സദാ 
പ്രേരിപ്പിക്കുന്നു. 

ലോകവിജ്ഞാനത്തിന്‍െറ പ്രേരണ ലോകത്തെ അടുത്തറിഞ്ഞിട്ടുള്ള 
ഒരാള്‍ക്ക്‌ ഇവിടെ ദുഃഖമല്ലാതെ മറെറാന്നും കാണ്മാനുണ്ടാവില്ല. കര്‍മ്മങ്ങ 
ളുടെ ഫലങ്ങളെക്കുറിച്ചുള്ള സങ്കല്‍പ്പങ്ങളാണ്‌ മനസ്സിന്‍െറ ഈ അശാന്തിക്കു 
കാരണം. ദരിദ്രനും ധനികനും പണ്ഡിതനും പാമരനും ഈ അശാന്തി തുല്യ 
മാണ്‌. കര്‍മ്മം ചെയ്യാതിരുന്നാലോ ? അതൊരിക്കലും സാദ്ധ്യമല്ല. സകലരും 
കര്‍മ്മംചെയ്യാന്‍ ബലാല്‍ പ്രേരിതരാണ്‌. ഒരു നിമിഷം പോലും അതില്‍നിന്നും 
ഒഴിഞ്ഞു നില്‍ക്കാന്‍ ആര്‍ക്കും സാദ്ധ്യമല്ല. അപ്പോള്‍ കര്‍മ്മംചെയ്യലും ഫല 
ചിന്തയില്‍ നിന്നൊഴിയലും രണ്ടുംകൂടെ എങ്ങനെ സാദ്ധ്യമാകും? ഈശ്വര 
ഭാവനയില്‍ മനസ്സേകാഗ്രപ്പെട്ടാലേ ഇതു സാദ്ധ്യമാവൂ. അന്തിമമായി ഫലദാ 
താവ്‌ ഈശ്വരനാണ്‌. അതുകൊണ്ട്‌ ഈശ്വരാര്‍പ്പണമായി കര്‍മ്മം ചെയ്യുക. 
ഫലം സുഖമായാലും ദുഃഖമായാലും സന്തോഷത്തോടെ അംഗീകരിക്കുക. 
ഇങ്ങനെയായാല്‍ മനസ്സ്‌ ഫലസങ്കല്പങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞ്‌ സര്‍വ്വത്ര 
സത്യം കണ്ട്‌ ശാന്തഗംഭീരമായി വര്‍ത്തിക്കും. ഈ ജീവിതരഹസ്യമാണ്‌ ഗുരു 
ദേവന്‍ പ്രസ്തുതപദ്യത്തില്‍ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


ഈ ഭക്തന്‍െറ ജീവന്‍ സദാ അങ്ങയുടെ കയ്യിലുണ്ട്‌. അങ്ങ്‌ കനി 
ഞ്ഞാല്‍ കാരുണ്യം സമുദ്രംപോലെ ഇവനില്‍ അലയടിച്ചെത്തുകയും ചെയ്യും. 
പിന്നെ ഭയക്കാനെന്തിരിക്കുന്നു. എന്നാണ്‌ ഭക്തന്‍െറ ഭാവം. 


62 കരമതിലുണ്ടു കരുത്തുമടക്കി നി- 
ന്നരികിലിരുന്നു കളിപ്പതിനെന്നുമേ 
വരമരുളുന്നതു വാരിധിയെന്നപോല്‍ 
കരുണ നിറഞ്ഞുകവിഞ്ഞൊരു ദൈവമേ! 


എന്നുമേ നിന്നരികിലിരുന്ന്‌ കളിപ്പതിന്‌-സദാ അങ്ങയുടെ സാന്നിദ്ധ്യം 
അനുഭവിച്ചുകൊണ്ട്‌ ഈ സംസാരനാടകം നടിക്കാന്‍;കരുത്തുമടക്കി-അഹ 
ങ്കാരമെല്ലാം വെടിഞ്ഞ്‌; കരമതിലുണ്ട്‌-ഈ ഭക്തന്‍െറ ജീവന്‍ അങ്ങയുടെ 
കൈയ്യില്‍ തന്നെയുണ്ട്‌ അതായത്‌ സദാ അങ്ങയ്ക്കധീനനായി വര്‍ത്തിക്കുന്നു. 
കരുണ നിറഞ്ഞു കവിഞ്ഞൊരു ദൈവമേ-കാരുണ്യം നിറഞ്ഞു കവിയുന്ന 
അല്ലയോ ഭഗവന്‍; വരമരുളുന്നത്‌-അങ്ങ്‌ ഭക്തനെ അനുഗ്രഹിക്കുന്നത്‌; 
വാരിധിയെന്നപോല്‍--സമുദ്രം പോലെ അതിരിട്ടില്ലാത്തമട്ടില്‍ ആണുതാനും 
അതുകൊണ്ട്‌ ഭയത്തിനവകാശമില്ലെന്ന്‌ താല്പര്യം. 


സദാ അങ്ങയുടെ സാന്നിദ്ധ്യം അനുഭവിച്ചുകൊണ്ട്‌ ഈ സംസാര 
നാടകം നടിക്കാന്‍ അഹങ്കാരമെല്ലാം വെടിഞ്ഞ്‌ ഈ ഭക്തന്‍െറ ജീവന്‍ 
അങ്ങയുടെ കൈയ്യില്‍ തന്നെയുണ്ട്‌ അതായത്‌ സദാ അങ്ങയ്ക്കധീനനായി 
വര്‍ത്തിക്കുന്നു. കാരുണ്യം നിറഞ്ഞു കവിയുന്ന അല്ലയോ ഭഗവാന്‍, അങ്ങ്‌ 
ഭക്തനെ അനുഗ്രഹിക്കുന്നത്‌ സമുദ്രം പോലെ അതിരില്ലാത്തമട്ടില്‍ 
ആണുതാനും. അതുകൊണ്ട്‌ ഭയത്തിനവകാശമില്ലെന്ന്‌ താല്പര്യം. 


ശിവശതകം 253 


വരമരുളുന്നതു വാരിധിയെന്ന പോല്‍ 


ഭഗവാന്‍ ഭക്തനെ അനുഗ്രഹിക്കാന്‍ തീരുമാനിച്ചാല്‍ അതിരില്ലാതെ 
അനുഗ്രഹിക്കുമെന്നാണു പ്രസിദ്ധി. അവിടെ ജാതിയോ മതമോ ഒന്നും 
നോക്കാറില്ല. ദരിദ്രനോ ധനികനോ എന്നൊന്നും ചിന്തിക്കാറില്ല. ഒരുച്ചനീച 
ഭേദവും കണക്കാക്കാറില്ല. പക്ഷെ അനുഗ്രഹിക്കുന്നതിനു മുന്‍പ്‌ ഈ സംസാ 
രനാടകത്തില്‍ അല്പമൊന്നു നടിപ്പിച്ചേ അതു ചെയ്യു. അതുകൊണ്ട്‌ ഉത്തമ 
ഭക്തന്മാര്‍ സര്‍വ്വത ഭഗവത്സാന്നിദ്ധ്യമനുഭവിച്ചു കൊണ്ട്‌ സ്വധര്‍മ്മം കൃത്യ 
മായി നിര്‍വ്വഹിക്കുന്നു. ശിവന്‍ ജീവന്റെ പ്രതീകമായ കുരംഗത്തെ കയ്യില്‍ 
ധരിക്കുന്നു എന്നു പ്രസിദ്ധി. ഇരുപത്തെട്ടാം പദ്യത്തിന്‍െറ വ്യാഖ്യാനം 
നോക്കുക. 


പുരങ്ങളെ ഏരിച്ച്‌ ദേവഗംഗ പ്രവഹിപ്പിക്കുന്ന ഭഗവാന്‍ വിജയിച്ചരു 
ളണമെന്നാണു ഇനിയും സ്തുതിക്കുന്നത്‌:- 


63 പുരമൊരുമൂന്നുമെരിച്ച പുരാതനന്‍ 
ഹരിഹരമൂര്‍ത്തി ജയിക്കണമെപ്പൊഴും 
പുരിജട തന്നിലൊളിച്ചുകളിച്ചിടും 
സുരനദി തുകുമൊരീശ്വര! പാഹിമാം. 
പുരമൊരുമുന്നുമെരിച്ച-്രിപുരന്മാരുടെ വാസസ്ഥാനങ്ങളെ എരിച്ചു 
ചാമ്പലാക്കിയ അല്ലെങ്കില്‍ ജീവന്റെ കാരണ സുക്ഷ്മസ്ഥുലശരീരങ്ങളെ എരി 
ച്ചുചാമ്പലാക്കിയ; പുരാതനന്‍-പണ്ടേയുള്ള; ഹരിഹരമൂര്‍ത്തി-വിഷ്ണുവും 
ശിവനും ഒരുമിച്ചു ചേര്‍ന്ന ദേവന്‍ അല്ലെങ്കില്‍ പരമാത്മാവ്‌; എപ്പോഴും ജയി 
ക്കണം-സദാ വിജയിച്ചരുളണം; പുരിജടതന്നില്‍-തലയില്‍ ജടയുടെ മദ്ധ്യ 
ത്തില്‍; ഒളിച്ചുകളിച്ചിടും-ആരുമറിയാതെ വിലസുന്ന; സുരനദി-ദേവഗംഗ 
അഥവാ ശീതളപ്രാണധാര; തൂകുമൊരീശ്വര- ഭക്താനുഗ്രഹത്തിനായി ഒഴു 
ക്കുന്ന അല്ലയോ ഭഗവന്‍; മാം പാഹി-എന്നെ രക്ഷിച്ചാലും. 
ത്രിപുരന്മാരുടെ വാസസ്ഥാനങ്ങളെ എരിച്ചുചാമ്പലാക്കിയ അല്ലെങ്കില്‍ 
ജീവന്റെ കാരണസൂക്ഷ്മസ്ഥുല ശരീരങ്ങളെ എരിച്ചു ചാമ്പലാക്കിയ പണ്ടേ 
യുള്ള വിഷ്ണുവും ശിവനും ഒരുമിച്ചു ചേര്‍ന്ന ദേവന്‍ അല്ലെങ്കില്‍ പരമാ 
ത്മാവ്‌ സദാ വിജയിച്ചരുളണം. തലയില്‍ ജടയുടെ മദ്ധ്യത്തില്‍ ആരുമറിയാതെ 
വിലസുന്ന ദേവഗംഗ അഥവാ ശീതള്രപാണധാര ഭക്താനുഗ്രഹത്തിനായി ഒഴു 
ക്കുന്ന അല്ലയോ ഭഗവന്‍ എന്നെ രക്ഷിച്ചാലും. 
ശ്രിപുരദഹനവും, സുരനദിതുകലും വ്യക്തമായി ധരിക്കാന്‍ നാല്പ 
ത്തേഴും ഇരുപത്തെട്ടും പദ്യങ്ങളുടെ വ്യാഖ്യാനം നോക്കുക. 
സംസാരസാഗരം കടക്കാന്‍ ഭഗവത്പാദം മാത്രമേ തോണിയായിട്ടുള്ളു 
എന്നാണിനി വിവരിക്കുന്നത്‌ 


64 പരമൊരു തുമ്പമെനിക്കു, ഭവാനൊഴി- 
ഞ്ഞൊരുവരുമില്ല ദിഗംബര! നിന്‍പദം 
തരണമെനിക്കതുകൊണ്ടഘമൊക്കെയും 
തരണമഹങ്കരവാണി ഭവാര്‍ണ്ണവം 


254 ശ്ര?നാരായണ ഗുരുദേവക്ൃതികള്‍ സത്മുര്ണവ്യാക്യാനം - ഭാഗം / 


എനിക്ക്‌-ഈ ഭക്തന്‍; പരം ഒരു- അത്യധികമായ; തുന്‍പം-ദുഃഖം ഉണ്ട്‌. 
ദിഗംബര-ദിക്കുകള്‍ തന്നെ വസ്ത്രമാക്കിയിട്ടുള്ള അല്ലയോ ഭഗവന്‍; ഭവാ 
നൊഴിഞ്ഞ്‌ അവിടുന്നല്ലാതെ; ഒരുവരുമില്ല-ആരും തുണയായില്ല; എനിക്ക്‌ ഈ 
ഭക്തന്‍; നിന്‍പദം തരണം- അങ്ങയുടെ കാലടിയാണു തോണി; അതു 
കൊണ്ട്‌-ആ തോണിയില്‍ കയറി; ഭവാര്‍ണ്ണവ-സംസാര സമുദ്രമാകുന്ന; അഘ 
മൊക്കെയും-പാപസമുഹത്തെ- അഹം-ഞാന്‍; തരണം കരവാണി- കടക്കു 
ന്നതാണ്‌. 

ഈ ഭക്തന്‍ അത്യധികമായ ദുഃഖം ഉണ്ട്‌. ദിക്കുകള്‍ തന്നെ വസ്ത്രമാക്കി 
യിട്ടുള്ള അല്ലയോ ഭഗവന്‍ അവിടുന്നല്ലാതെ ആരും തുണയായില്ല. ഈ ഭക്തന്‍ 
അങ്ങയുടെ കാലടിയാണ്‌ തോണി. ആ തോണിയില്‍ കയറി സംസാര 
സമുദ്രമാകുന്ന പാപസമുഹത്തെ ഞാന്‍ കടക്കുന്നതാണ്‌. 


ഈപദ്യത്തിലെ ആദ്യത്തെ “തരണ പദത്തിനു തോണിയെന്നും, രണ്ടാ 
മത്തെ തരണ പദത്തിനു കടക്കല്‍ എന്നുമാണര്‍ത്ഥം. ഒരാവിവന്‍തോണി 
നിന്‍പദം എന്നു ഗുരുദേവന്‍ ദൈവ ദശകത്തില്‍ പ്രയോഗിച്ചിട്ടുള്ളതോര്‍മ്മി 
ക്കുക. 

ഭക്തിപരവശനായി ആനന്ദാശ്രുക്കള്‍ പൊഴിച്ചുകൊണ്ട്‌ ഭഗവത്പാദങ്ങ 
ളിലെത്തിച്ചേരാന്‍ എന്നു കഴിവുവരുമെന്നാണിനി ഭക്തന്‍ ആരായുന്നത്‌. 


6ട മിഴികളില്‍നിന്നൊഴുകുന്നമൃതത്തിര- 
പ്പൊഴികളില്‍ വീണൊഴുകും പരമാഴിയില്‍ 
ചുഴികളില്‍ നിന്നു ചുഴന്നുചുഴന്നു നിന്‍ 
കഴല്‍കളില്‍ വന്നണയുന്നതുമെന്നു ഞാന്‍? 
മിഴികളില്‍ നിന്നൊഴുകുന്നമൃതത്തിര-ഭക്തികൊണ്ടു മനസ്സലിഞ്ഞ്‌ 
അശ്രുനിര തുകിക്കിളരുന്ന ആത്മാനന്ദത്തിര; പൊഴികളില്‍ വീണു- ജീവനെ 
പരമാത്മസമുദ്രത്തില്‍ നിന്നും വേര്‍തിരിക്കുന്ന ദേഹാഭിമാനമാകുന്ന പൊഴിയെ 
മുറിച്ച്‌; ഒഴുകും പരമാഴിയില്‍-ഒഴുകിയെത്തുന്ന പരമാത്മസമുദ്രത്തില്‍ചുഴി 
കളില്‍ നിന്നു ചുഴന്നുചുഴന്നു- അതിലെ ആനന്ദച്ചുഴികളില്‍ കലര്‍ന്നു 
കലര്‍ന്നു; ഞാന്‍ -ഈ ഭക്തന്‍; നിന്‍കഴല്‍കളില്‍-അങ്ങയുടെ പാദങ്ങളില്‍; 
വന്നണയുന്നതും എന്ന-എന്നാണിനി എത്തിച്ചേരുക? 
ഭക്തികൊണ്ടു മനസ്സലിഞ്ഞ്‌ അശ്രുനിര തൂകിക്കിളരുന്ന ആത്മാനന്ദ 
ത്തിര ജീവനെ പരമാത്മസമുദ്രത്തില്‍ നിന്നും വേര്‍തിരിക്കുന്ന ദേഹാഭിമാന 
മാകുന്ന പൊഴിയെമുറിച്ച്‌ ഒഴുകിയെത്തുന്ന പരമാത്മസമുദ്രത്തില്‍ അതിലെ 
ആനന്ദച്ചുഴികളില്‍ കലര്‍ന്ന്‌ കലര്‍ന്നു ഈ ഭക്തന്‍ അങ്ങയുടെ പാദങ്ങളില്‍ 
എന്നാണിനി എത്തിച്ചേരുക?” 


പരമാത്മപ്രാപ്തി 


ജീവന്റെ പരമാത്മപ്രാപ്തിയെ അത്യാകര്‍ഷകമായി പ്രതീകകല്പന 
യിലൂടെ വിവരിച്ചിരിക്കുകയാണിവിടെ ഗുരുദേവന്‍. ആനന്ദാമൃത സമുദ്രമാണു 
പരമാത്മാവ്‌. അതിനു തൊട്ടടുത്തുള്ള ഒരു ചെറിയ കായല്‍പോലെയാണ്‌ 


ശിവശതകം 255 








ജീവാത്മാവ്‌. ഇവയെ വേര്‍തിരിക്കുന്ന പൊഴിയാണു ദേഹാഭിമാനം. സമുദ്ര 
ത്തെയും കായലിനെയും വേര്‍തിരിക്കുന്ന മണല്‍ത്തിട്ടയാണല്ലോ പൊഴി. 
വര്‍ഷകാലത്തു പൊഴി മുറിഞ്ഞാല്‍ കായല്‍ സമുദ്രത്തില്‍ ഒഴുകി വീണ്‌ അതു 
മായിച്ചേരുന്നു. അതുപോലെ ജീവനില്‍ ഭക്തികൊണ്ടലിയുന്ന മനസ്സില്‍ അശ്രു 
വര്‍ഷത്തോടൊപ്പം പൊന്തി വരുന്ന ആത്മാനന്ദത്തിര ദേഹാഭിമാനമാകുന്ന 
പൊഴിയെ മുറിച്ചുതളളുന്നു. തുടര്‍ന്ന്‌ ജീവാത്മാവാകുന്ന കായല്‍ പരമാത്മാ 
വാകുന്ന അമൃതസമുദ്രത്തില്‍ ഒഴുകി വീണ്‌ ആനനുച്ചുഴികളില്‍ കറങ്ങിക്ക 
റങ്ങി അതുമായി ഒന്നുചേരുന്നു. ഈ ജീവാത്മപരമാത്തെക്യം കുറേക്കൂടി 
വ്യക്തമായി ധരിക്കാന്‍ ആത്മോപദേശശതകത്തിലെ തൊണ്ണുറ്റേഴാം പദ്യ 
ത്തിന്റെ വ്യാഖ്യാനം നോക്കുക. അവിടെ അണു എന്നുപറയുന്നതാണ്‌ ജീവാ 
ത്മാവാകുന്ന കായല്‍. അംഗമില്ലാതെ എന്നു പറഞ്ഞിരിക്കുന്നതാണ്‌ പൊഴി 
മുറിക്കല്‍. ആ കായല്‍ ഒഴുകി വീഴുന്ന പരമാത്മാവിനെയാണ്‌ മാനഘനാമൃ 
താബ്ധിയായി ചിത്രീകരിച്ചിരിക്കുന്നത്‌. 


ഭക്തിപരവശനായി കണ്ണുനീര്‍വാര്‍ക്കാന്‍ കഴിയുന്നകാലത്തേ ഭഗവ 
ത്ദര്‍ശനം സാദ്ധ്യമാവൂ:- 


66 മഴപൊഴിയുന്നതുപോല്‍ മിഴിയിങ്കല്‍നി- 
ന്നൊഴുകിയൊലിച്ചുരുകിത്തിരുവുള്ളവും 
പഴയൊരു ഭക്തജനം ഭവസാഗര- 
ക്കുഴിയതില്‍ നിന്നു കടന്നു കശ്മലന്‍ ഞാന്‍. 


മഴപൊഴിയുന്നതുപോല്‍-മഴപെയ്യുന്നതു പോലെ; മിഴിയിങ്കല്‍ നിന്ന്‌- 
കണ്ണില്‍ നിന്ന്‌; ഒഴുകിയൊലിച്ച്‌-ഭക്തി കൊണ്ടുള്ള ആനന്ദാശ്രുക്കള്‍ ധാരധാ 
രയായി പുറപ്പെട്ട്‌; തിരുവുള്ളവും ഉരുകി-ഭഗവാന്‍ കുടികൊള്ളുന്ന ഹൃദയം 
അലിഞ്ഞു ഭഗവാങ്കല്‍ ചേരുമ്പോള്‍; പഴയൊരു ഭക്തജനം-ചിരകാലമായി 
അങ്ങയുടെ ഭക്തനായിക്കഴിയുന്ന; കശ്മലന്‍ ഞാന്‍-പാപിയായ ഞാന്‍; ഭവ 
സാഗരക്കുഴിയതില്‍ നിന്ന്‌-സംസാര സമുദ്രത്തിനടിയില്‍ നിന്ന്‌;കടന്നു-കര 
പറ്റി എന്നു കരുതാം. 
മഴപെയ്യുന്നതുപോലെ കണ്ണില്‍നിന്നു ഭക്തികൊണ്ടുള്ള ആനന്ദാ 
ശ്രുക്കള്‍ ധാരധാരയായി പുറപ്പെട്ട്‌ ഭഗവാന്‍ കുടികൊള്ളുന്ന ഹൃദയം 
അലിഞ്ഞു ഭഗവാങ്കല്‍ ചേരുമ്പോള്‍ ചിരകാലമായി അങ്ങയുടെ ഭക്തനായി 
ക്കഴിയുന്ന പാപിയായ ഞാന്‍ സംസാരസമുദ്രത്തിനടിയില്‍നിന്നു കരപറ്റി 
എന്നു കരുതാം. 
ചിരകാലം ഭജിച്ചതുകൊണ്ടു മാത്രമായില്ല. ഭഗവച്ചിന്തയില്‍ ആനന്ദാശ്രു 
പൊഴിച്ച്‌ ഭക്തിയില്‍ മനസ്സുരുകി ഉള്ളിലുള്ള ഭഗവാനോടു ചേരാന്‍ 
കരുത്തുണ്ടാകുമ്പോഴേ സംസാരമോക്ഷം സാദ്ധ്യമാവൂ. ഇതാണ്‌ ശ്ലോക 
ത്തിന്റെ ഭാവം. 
പ്രാരബ്ധം നിമിത്തം സദാ ഭഗവാനെച്ചിന്തിച്ച്‌ ആനന്ദാശ്രു പൊഴിക്കാന്‍ 


കഴിഞ്ഞില്ലെങ്കിലും ദിവസം ഒരു നേരമെങ്കിലും അതിനു സാദ്ധ്യമാകണമെ 
ന്നാണു ഭക്തന്‍ ഇനി കൊതിക്കുന്നത്‌: 


256 (ശ?നാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം / 


67 വഴിയിലിരുന്നുവരുന്നബാധയെല്ലാ- 
മൊഴിയണമെന്നൊരുനേരമെങ്കിലും മേ 
മിഴികളില്‍ നിന്നമൃതൂറിയറിഞ്ഞു നിന്‍- 
കഴലിണകണ്ടു കളിപ്പതിനാഗ്രഹം. 


വഴിയിലിരുന്നുവരുന്ന ബാധയെല്ലാം-ഈ ജീവിതയാത്രയില്‍ കര്‍മ്മഗ 
തിയനുസരിച്ചു വന്നു ചേര്‍ന്ന പ്രാരബ്ധമെല്ലാം; ഒഴിയണം-അവസാനിക്കണം; 
എന്ന്‌-എന്നു കരുതി; ഒരു നേരമെങ്കിലും-ദിവസം ഒരു പ്രാവശ്യമെങ്കിലും; 
മേ-ഈ ഭക്തന്റെ; മിഴികളില്‍ നിന്ന്‌ -കണ്ണുകളില്‍ നിന്ന്‌; അമൃതുറി-ആന 
ന്ദാശ്രു പൊഴിഞ്ഞ്‌; അറിഞ്ഞ്‌- ചിത്തം ശുദ്ധമായി അങ്ങയെ അറിഞ്ഞ്‌; നിന്‍ 
കഴലിണകണ്ട്‌-അവിടുത്തെ പാദം നേരിട്ടുകണ്ട്‌; കളിപ്പതിനാഗ്രഹം-ആനന്ദ 
നൃത്തം ചെയ്യാന്‍ കൊതിക്കുന്നു. 


ഈ ജീവിതയാത്രയില്‍ കര്‍മ്മഗതിയനുസരിച്ചു വന്നു ചേര്‍ന്ന പ്രാര 
ബ്ധമെല്ലാം അവസാനിക്കണം എന്നു കരുതി ദിവസം ഒരു പ്രാവശ്യമെങ്കിലും 
ഈ ഭക്തന്റെ കണ്ണുകളില്‍ നിന്ന്‌ ആനന്ദാശ്രു പൊഴിഞ്ഞ്‌ ചിത്തം ശുദ്ധി 
യായി അങ്ങയെ അറിഞ്ഞ്‌ അവിടുത്തെ പാദം നേരിട്ടുകണ്ട്‌ ആനന്ദനൃത്തം 
ചെയ്യാന്‍ കൊതിക്കുന്നു. 


പ്രാരബ്ധമുള്‍പ്പെടെയുള്ള കര്‍മ്മവാസനകള്‍ ഭഗവത്സ്മരണകൊണ്ടേ 
ഒഴിഞ്ഞുകിട്ടൂ. 


കര്‍മ്മവാസനകള്‍ അവശേഷിക്കുന്നിടത്തോളം ആവര്‍ത്തിച്ചുള്ള ഭഗവ 
ത്സ്മരണവും വന്ദനവും തുടരേണ്ടതാണ്‌:- 


68 പിഴ പലതുള്ളിലിരുന്നു പലപ്പൊഴും 
ചുഴല്‍വതുകൊണ്ടു ശിവായ നമോസ്തുതേ 
പഴി വരുമെന്നു നിനച്ചുരുകുന്നു ഞാ- 
നഴലതിലിട്ടലിയുന്നൊരു വെണ്ണപോല്‍. 
പിഴപലത്-പല കര്‍മ്മവാസനകളും: ഉള്ളിലിരുന്നു-മനസ്സില്‍ തിങ്ങി 
ക്കൂടി; ഉഴല്‍വതുകൊണ്ട്‌-ക്ലേശത്തിനിടവരുന്നതുകൊണ്ട്‌; പലപ്പൊഴും-കൂടെ 
ക്കൂടെ, ശിവായ-മംഗള സ്വരൂപിയായ; തേ അങ്ങേയ്ക്ക്‌; നമഃഅസ്തു-എന്റെ 
പ്രണാമം ഭവിക്കട്ടെ. പഴിവരുമെന്നു നിനച്ച്‌-വിവേകമില്ലാതെ അപകടങ്ങളില്‍ 
ചെന്നു ചാടുമെന്നു കരുതി; അഴലില്‍ ഇട്ട്‌-പൂടുതട്ടി; അലിയുന്നൊരു വെണ്ണ 
പോലെ വെണ്ണ അലിയുന്നതുപോലെ; ഞാന്‍ ഉരുകുന്നു-ഞാന്‍ എരിപൊരി 
കൊള്ളുന്നു. 
പല കര്‍മ്മവാസനകളും മനസ്സില്‍ തിങ്ങിക്കൂടി ക്ലേശത്തിനിടവരു 
ന്നതുകൊണ്ട്‌ കൂടെക്കുടെ മംഗളസ്വരൂപിയായ അങ്ങേയ്ക്ക്‌ എന്റെ 
പ്രണാമം ഭവിക്കട്ടെ. വിവേകമില്ലാതെ അപകടങ്ങളില്‍ ചെന്നു ചാടുമെന്നു 
കരുതി ചൂടുതട്ടി വെണ്ണ അലിയുന്നതു പോലെ ഞാന്‍ എരിപൊരിക്കൊ 
ള്ളുന്നു. 
ശ്രവണം, കീര്‍ത്തനം, സ്മരണം, പാദസേവനം, അര്‍ച്ചനം, വന്ദനം, 
ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നീ ഒന്‍പതുവിധം ഭക്ത? സാധനകളും 


ശിവശതകം 257 


ഈ കൃതിയില്‍ അതാതിടത്തു ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ടതാണ്‌. വന്ദനവും 
ആത്മനിവേദനവും ഉള്‍ക്കൊള്ളുന്നതാണ്‌ പ്രസ്തുത പദ്യം. 


കാമം ഏറ്റവും വലിയ കര്‍മ്മവാസനയായതുകൊണ്ട്‌ അതു തീര്‍ത്തു 
തരണമെന്നു വീണ്ടും പ്രാര്‍ത്ഥിക്കുന്നു. 


69 മിഴിമുനകൊണ്ടു മയക്കി നാഭിയാകും 
കുഴിയിലുരുട്ടി മറിപ്പതിന്നൊരുങ്ങി 
കിഴിയുമെടുത്തുവരുന്ന മങ്കമാര്‍തന്‍ 
വഴികളിലിട്ടുവലയ്ക്കൊലാ മഹേശാ! 
മിഴിമുനകൊണ്ട്‌ മയക്കി-കടാക്ഷവിക്ഷേപം കൊണ്ട്‌ ആകര്‍ഷിച്ച്‌,” നാഭി 
യാകും കുഴിയിലുരുട്ടി-ലൈംഗിക സുഖ ചിന്തയില്‍ തള്ളിവിട്ട, മറിപ്പതിന്നൊ 
രുങ്ങി-ജീവിതത്തെയാകെ കീഴ്മേല്‍ മറിക്കാന്‍ തയാറായി; കിഴിയുമെ 
ടുത്ത്‌-പണക്കിഴി പോലുള്ള മുലയുമേന്തി; വരുന്ന മങ്കമാര്‍തന്‍- എത്തുന്ന 
സ്ത്രീജനങ്ങളുടെ; വഴികളിലിട്ട്‌-കാമവിലാസങ്ങളിലകപ്പെടുത്തി; മഹേശ 
അല്ലയോ ഭഗവന്‍ വലയ്ക്കരുത്‌-വല്ലാതെ ദുഃഖിപ്പിക്കരുത്‌. 
കടാക്ഷവിക്ഷേപംകൊണ്ട്‌ ആകര്‍ഷിച്ച്‌ ലൈംഗിക സുഖചിന്തയില്‍ 
തള്ളിവിട്ട്‌ ജീവിതത്തെയാകെ കീഴ്മേല്‍ മറിക്കാന്‍ തയ്യാറായി പണക്കിഴി 
പോലുള്ള മുലയുമേന്തി എത്തുന്ന സ്ത്രീജനങ്ങളുടെ കാമവിലാസങ്ങളില 
കപ്പെടുത്തി അല്ലയോ ഭഗവന്‍, വല്ലാതെ ദുഃഖിപ്പിക്കരുത്‌. 


70 തലമുടി കോതി മുടിഞ്ഞു തക്കയിട്ട- 
ക്കൊലമദയാന കുലുങ്ങിവന്നു കൊമ്പും 
തലയുമുയര്‍ത്തി വിയത്തില്‍ നോക്കി നില്‍ക്കും 
മുലകളുമെന്നെ വലയ്ക്കൊലാ മഹേശാ! 
മഹേശാ-എല്ലാറ്റിനും ഈശനായ ഭഗവാനേ; തലമുടി കോതി 
മുടിഞ്ഞു-തലമുടി കോതിമിനുക്കിപ്പിന്നിയിട്ട്‌; തക്കയിട്ട്‌-കര്‍ണ്ണാഭരണവുമ 
ണിഞ്ഞ്‌; കൊലമദയാന കുലുങ്ങി വന്ന്‌ -കൊലമദയാന ഇളകിവരുന്നതു 
പോലെ ആടിക്കുഴഞ്ഞെത്തി; കൊമ്പും തലയുമുയര്‍ത്തി-കൊമ്പുകളും 
തലയും ഉയര്‍ത്തി നില്‍ക്കുന്ന പ്രതീതി ജനിപ്പിക്കത്തക്കവണ്ണം; വിയത്തില്‍ 
നോക്കിനില്‍ക്കും മുലകളും-ആകാശത്തില്‍ ദൃഷ്ടിപതിപ്പിച്ചിരിക്കുന്നതുപോലെ 
പൊങ്ങിനില്‍ക്കുന്ന മുലകളും (ഉള്ള സ്ത്രീജനങ്ങള്‍): എന്നെ വലയ്ക്കൊലാ 
-എന്നെ ഭ്രമിപ്പിക്കാന്‍ ഇടവരരുത്‌. 
എല്ലാറ്റിനും ഈശനായ ഭഗവാനേ, തലമുടി കോതിമിനുക്കിപ്പിന്നിയിട്ട്‌ 
കര്‍ണ്ണാഭരണവുമണിഞ്ഞ്‌ കൊലമദയാന ഇളകിവരുന്നതുപോലെ ആടിക്കു 
ഴഞ്ഞെത്തി കൊമ്പുകളും തലയുമുയര്‍ത്തി നില്‍ക്കുന്ന പ്രതീതി ജനിപ്പി 
ക്കത്തക്കവണ്ണം ആകാശത്തില്‍ ദൃഷ്ടിപതിപ്പിച്ചിരിക്കുന്നതുപോലെ 
പൊങ്ങിനില്‍ക്കുന്ന മുലകളും (ഉള്ള സ്ത്രീജനങ്ങള്‍) എന്നെ ഭ്രമിപ്പിക്കാന്‍ 
ഇടവരരുത്‌. 
ശാരീരിക സുഖഭോഗങ്ങളില്‍ വിരക്തി വന്ന്‌ ആത്മാനന്ദം തെളിയാന്‍ 
വേണ്ടിയാണ്‌ കാമോദ്ദീപകമായ സ്ത്രീശരീരത്തെ ചിത്രീകരിച്ച്‌ അതില്‍ 
പ്രലോഭിതനാകാന്‍ ഇടയാകരുതേ എന്ന്‌ ഭക്തന്‍ പ്രാര്‍ത്ഥിക്കുന്നത്‌:- 


74-2003 17 


258 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്ണഷ്യാഖ്യാാനം - ഭാഗം / 


71 കുരുവുകള്‍പോലെ കുരുത്തു മാര്‍വ്വിടത്തില്‍ 
കരളുപറിപ്പതിനങ്ങു കച്ചകെട്ടി 
തരമതു നോക്കിവരുന്ന തീവിനയ്ക്കി- 
ന്നൊരുകുറിപോലുമയയ്ക്കൊലാ മഹേശാ! 
മാര്‍വിടത്തില്‍-നെഞ്ചത്ത്‌; കുരുവുകള്‍ പോലെ കുരുത്ത്‌-കുരുവികളെ 
പ്പാലെ പൊന്തിവന്ന്‌; അങ്ങു കരളുപറിപ്പതിന്‌-പക്ഷികള്‍ പഴം കൊത്തിപ്പ 
റിക്കും പോലെ പുരുഷന്മാരുടെ ഹൃദയം കൊത്തിയെടുക്കാന്‍; കച്ചകെട്ടി -മുല 
ക്കച്ചകെട്ടി നില്‍ക്കുന്ന മുലകളുമായി; തരമതു നോക്കി വരുന്ന-തക്കംനോക്കി 
യടുക്കുന്ന; തീ വിനയ്ക്ക്‌-കൊടിയ ആപത്തിന്‍െറ പ്രതീകമായ സ്ത്രീക്കുവ 
ശപ്പെട്ടുഴലാന്‍; മഹേശാ- അല്ലയോ ഭഗവന്‍; ഇന്ന്‌-ഈ ജന്മത്തില്‍; ഒരു കുറി 
പോലും അയയ്ക്കൊലാ- ഒരു പ്രാവശ്യം പോലും ഇടയാക്കിത്തീര്‍ക്കരുതേ. 
നെഞ്ചത്ത്‌ കുരുവിപ്പക്ഷികളെപ്പോലെ പൊന്തിവന്ന്‌ പക്ഷികള്‍ കൊത്തി 
പ്പറിക്കും പോലെ പുരുഷന്മാടെ ഹൃദയം കൊത്തിയെടുക്കാന്‍ മുലക്കച്ചകെട്ടി 
ഒരുമ്പെട്ടു നില്‍ക്കുന്ന മുലകളുമായി തക്കംനോക്കിയടുക്കുന്ന കൊടിയ ആപ 
ത്തിന്റെ പ്രതീകമായ സ്ത്രീക്കുവശപ്പെട്ടുഴലാന്‍, അല്ലയോ ഭഗവന്‍, ഈ ജന്മ 
ത്തില്‍ ഇനി ഒരു പ്രാവശ്യം പോലും ഇടയാക്കിത്തീര്‍ക്കരുതേ. 


സകല മാലിന്യങ്ങള്‍ക്കും ഇരിപ്പിടമായ സ്ത്രീശരീരത്തില്‍ കാമ്യമായി 
ഒന്നു തന്നെ ഇല്ലെന്നാണിനി സൂചിപ്പിക്കുന്നത്‌:- 


72 കടലു ചൊരിഞ്ഞുകളഞ്ഞു കുപ്പകുത്തി - 
ത്തടമതിലിട്ടു നിറച്ചു കുമ്മിനാറി 
തടമുലയേന്തിവരുന്ന കൈവളപ്പെണ്‍- 
കൊടിയടിപാര്‍ത്തു നടത്തൊലാ മഹേശാ! 
കടലു ചൊരിഞ്ഞു കളഞ്ഞ്‌-മൂത്രജലം വാര്‍ന്നൊഴുകി; കുപ്പകുത്തിത്ത 
ടമതിലിട്ടു നിറച്ചു-ചപ്പും ചവറും കോരി കരയില്‍ നിറച്ചിട്ടിരിക്കുന്നതുപോലെ 
ചുറ്റുപാടും പലതരം മാലിന്യങ്ങളും നിറഞ്ഞ യോനിപ്രദേശം; കുമ്മി 
നാറി-കുമുകുമാ ദുര്‍ഗ്ഗന്ധം വമിച്ച്‌; തടമുലയേന്തി വരുന്ന കൈവളപ്പെണ്‍- 
തിങ്ങിഞെരുങ്ങുന്ന മാര്‍വ്വിടവുമായി എത്തുന്ന; കൈവളപ്പെണ്‍കൊടിയടി 
പാര്‍ത്തു-സുന്ദരിമാരായ യുവതിമാരുടെ പിന്നാലെ; മഹേശാ- അല്ലയോ ഭഗ 
വന്‍; നടത്തൊലാ-അലഞ്ഞുതിരിയാന്‍ വിടരുതേ. 
മുത്രജലം വാര്‍ന്നൊഴുകി ചപ്പുംചവറും കോരി കരയില്‍ നിറച്ചിട്ടിരി 
ക്കുന്നതുപോലെ ചുറ്റുപാടും പലതരം മാലിന്യങ്ങളും നിറഞ്ഞ യോനിപ്ര 
ദേശം ചീഞ്ഞ ദുര്‍ഗ്ഗന്ധം വമിക്കുന്നു. തിങ്ങി ഞെരുങ്ങുന്ന മാര്‍വ്വിടവുമായി 
എത്തുന്ന സുന്ദരിമാരായ യുവതിമാരുടെ പിന്നാലെ അല്ലയോ ഭഗവന്‍, 
അലഞ്ഞു തിരിയാന്‍ വിടരുതേ. 


മാത്രമല്ല- 


73 കുരുതി നിറഞ്ഞു ചൊരിഞ്ഞു ചീയൊലിക്കും 
നരകനടുക്കടലില്‍ ശ്രമിയാതെ നിന്‍- 


ശിവശതകം 259 


ചരിതരസാമൃതമെന്നുടെ മാനസേ 
ചൊരിവതിനൊന്നു ചുളിച്ചു മിഴിക്കണം 


കരുതി നിറഞ്ഞ്‌-രക്തം നിറഞ്ഞ്‌; ചൊരിഞ്ഞ്‌-കവിഞ്ഞൊഴുകി; ചീയൊ 
ലിക്കും-ചീഞ്ഞൊലിക്കുന്നു; നരക നടുക്കലില്‍-സ്ത്രീകളുടെ യോനിദ്വാരമാ 
കുന്ന നരകക്കടലിന്റെ നടുവില്‍; ഭ്രമിയാതെ-വീണുഴലാന്‍ ഇടയാകാതെ; 
എന്നുടെ മാനസേ-എന്റെ ഉള്ളില്‍; നിന്‍ ചരിത രസാമൃതം-അങ്ങയുടെ കഥ 
കേട്ടുണ്ടാകുന്ന ആനന്ദാമൃതം; ചൊരിവതിന്‌-വര്‍ഷിക്കുന്നതിന്‌; ഒന്നു ചുളിച്ചു 
മിഴിക്കണം-കണ്ണു എന്റെ നേര്‍ക്കുതന്നെ കൂര്‍മ്പിച്ച്‌ ഒന്ന്‌ കടാക്ഷിക്കണം. 
രക്തം നിറഞ്ഞു കവിഞ്ഞൊഴുകി ചീഞ്ഞൊലിക്കുന്ന സ്ത്രീകളുടെ 
യോനിദ്വാരമാകുന്ന നരകക്കടലിന്റെ നടുവില്‍ വീണുഴലാന്‍ ഇടയാകാതെ 
എന്റെ ഉള്ളില്‍ അങ്ങയുടെ കഥകേട്ടുണ്ടാകുന്ന ആനന്ദാമൃതം വര്‍ഷിക്കുന്ന 
തിന്‌ കണ്ണ്‌ എന്റെ നേര്‍ക്കു തന്നെ കൂര്‍മ്പിച്ചു ഒന്ന്‌ കടാക്ഷിക്കണം. 


ചരിതരസാമൃതപാനം 


ശ്രവണഭക്തിയെക്കുറിച്ചാണിവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്‌. മലഭാണ്ഡ 
മായ ശരീരത്തെക്കുറിച്ചു മനനംചെയ്തു ആദ്യമായി ശാരീരിക സുഖങ്ങളില്‍ 
വിരക്തനാകണം. തുടര്‍ന്നു ഭഗവത്‌ കഥാശ്രവണത്തില്‍ കതുകം വന്ന്‌ ആന 
ന്ദമഗ്നമാകുന്ന മനസ്സ്‌ ക്രമേണ രജസ്തമോമലങ്ങളകന്നു ശുദ്ധമാകും, ശുദ്ധ 
മായ ചിത്തത്തില്‍ സത്ത്വഗുണം വളരുന്നതോടെ അത്‌ ബ്രഹ്മാനുഭവത്തിനു 
യോഗ്യമായിത്തീരും. വൈരാഗ്യം, ഭക്തി, ജ്ഞാനം ഇതാണല്ലോ ക്രമം. ലോക 
സുഖങ്ങളില്‍ വിരക്തിവരാനായിട്ടാണ്‌ ദേഹദോഷങ്ങളെ വിചിന്തനം ചെയ്തി 
രിക്കുന്നത്‌. 

ദേഹബന്ധങ്ങള്‍ പുലര്‍ത്തി പാപനിര സൃഷ്ടിക്കാനിടയാകാതെ ഭഗ 
വത്പാദങ്ങളില്‍ ആശ്രയം നല്‍കണമെന്നാണ്‌ വീണ്ടും പ്രാര്‍ത്ഥന:- 


74 ശരണമെനിക്കു ഭവച്ചരണാംബുജം 
നിരുപമനിത്യനിരാമയമൂര്‍ത്തിയേ! 
നിരയനിരയ്ക്കൊരുനേരവുമെന്നെ നീ 
തിരിയുവതിന്നൊരുനാളുമയയ്ക്കൊലാ. 

നിരുപമനിത്യനിരാമയ മുര്‍ത്തിയേ-തുല്യതയില്ലാത്തതും അഴിവില്ലാ 

ത്തതും ദുഃഖസ്പര്‍ശമില്ലാത്തതുമായ സ്വരൂപത്തോടു കൂടിയ അല്ലയോ ഭഗ 

വന്‍; എനിക്ക്‌-ഈ ഭക്തന്‌; ഭവച്ചരണാംബുജം-അവിടുത്തെ കാല്‍ത്താമര 

മാത്രമാണ്‌; ശരണം-ആശ്രയമായിട്ടുള്ളത്‌; നീ-അവിടുന്ന്‌; എന്നെ-മറ്റൊരു 

ഗതിയുമില്ലാത്ത എന്നെ; ഒരു നാളും-ഒരു കാലത്തും; ഒരു നേരവും-ഒരു നിമി 

ഷവും; നിരയനിരയ്ക്ക്‌-നരകപരമ്പരയില്‍; തിരിയുവാന്‍-അകപ്പെട്ടുഴലാന്‍; 

അയയ്ക്കൊലാ- തള്ളിവിടൊല്ലേ. 

തുല്യതയില്ലാത്തതും അഴിവില്ലാത്തതും ദുഃഖ സ്പര്‍ശമില്ലാത്തതുമായ 
സ്വരുപത്തോടുകുടിയ അല്ലയോ ഭഗവന്‍, ഈ ഭക്തന്‍ അവിടുത്തെ കാല്‍ത്താ 
മര മാത്രമാണ്‌ ആശ്രയമായിട്ടുള്ളത്‌. അവിടുന്ന്‌ മറ്റൊരു ഗതിയുമില്ലാത്ത 


260 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 
എന്നെ ഒരു കാലത്തും ഒരു നിമിഷവും നരകപരമ്പരയില്‍ അകപ്പെട്ടുഴലാന്‍ 
തള്ളിവിടൊല്ലേ. 


നിരുപമനിത്യ നിരാമയമൂര്‍ത്തിയേ! 


ബ്രഹ്മത്തിന്റെ പ്രതീകമായിട്ടാണല്ലോ ഭക്തന്‍ ഇഷ്ടദേവനെ അംഗീക 
രിക്കുന്നത്‌. പ്രപഞ്ചത്തിന്റെ മുഴുവന്‍ പരമകാരണമാണു ബ്രഹ്മം. അതിനു 
തുല്യമായി മറ്റൊന്നുണ്ടാവുകവയ്യ. അതു നിരുപമമാണ്‌. പരമകാരണം മറ്റൊ 
ന്നില്‍ നിന്നുണ്ടായതോ കുറെക്കഴിഞ്ഞു നശിക്കുന്നതോ ആകാന്‍ പറ്റില്ല. 
അതുകൊണ്ട്‌ അതു നിത്യമാണ്‌. ആനന്ദഘനമായ ബോധമാണ്‌ ബ്രഹ്മം. 
അവിടെ ദുഃഖത്തിന്റെ നിഴല്‍പോലും ഉണ്ടാവുക വയ്യ. അതുകൊണ്ട്‌ അതു 
നിരാമയവുമാണ്‌. എല്ലാ ജീവികളിലും ആത്മാവായി വര്‍ത്തിക്കുന്ന ഈ 
ബ്രഹ്മത്തെ മറന്ന്‌ ജനിച്ചുജീര്‍ണ്ണിച്ചു ദുര്‍ഗ്ഗന്ധം വമിച്ചു നശിക്കുന്ന ജഡദേ 
ഹങ്ങള്‍ സത്യമെന്നു കരുതി അവയിലൂടെ സുഖിക്കാന്‍ യത്നിക്കുന്നതാണു 
മോഹം. ഈ മോഹം നരകപരമ്പരയിലേയ്ക്കുള്ള എടുത്തുചാട്ടമാണ്‌. ഇതി 
നിടവരാതിരിക്കണമെങ്കില്‍ നിരുപമനിത്യനിരാമയമായ സ്വന്തം ആത്മാവിനെ 
ത്തന്നെ ശരണം പ്രാപിച്ചേ പറ്റു. അതിനുള്ള ആദ്യത്തെ പടിയാണ്‌ ഇഷ്ടദേ 
വനെ സദാ ധ്യാനിച്ചുറപ്പിക്കുക. 


ഭഗവത്പാദദര്‍ശനത്തനായി കൊതിച്ചുകൊണ്ട്‌ ഭക്തന്‍ വീണ്ടും ഭഗ 
വാനെ വണങ്ങുന്നു. 


75 പരമപാവന! പാഹിപുരാരയേ 
ദുരിതനാശന! ധൂര്‍ജ്ജടയേ നമഃ 
ചരണസാരസയുഗ്മനിരീക്ഷണം 
വരണതെന്നു വലാന്തകവന്ദിത! 
പുരാരയേ-ത്രിപുരാന്തകനും; ധൂര്‍ജ്ജടയേ-ജടാമകുടം ചാര്‍ത്തിയവനു 
മായ ഭഗവാന്‌; നമഃ നമസ്കാരം; പരമ പാവന-ഒരു കളങ്കവും പുരളാത്ത ഭഗ 
വാനേ; ദുരിതനാശന- എല്ലാ പാപങ്ങളും നശിപ്പിക്കുന്ന ഭഗവാനേ; പാഹി- 
എന്നെ രക്ഷിച്ചരുളിയാലും; വലാന്തകവന്ദിത-ഇന്ദ്രനാല്‍ പോലും വന്ദിക്കപ്പെ 
ടുന്ന ഭഗവാന്‍, ചരണസാരസയുശ്മനിരീക്ഷണം അങ്ങയുടെ കാല്‍ത്താമരകള്‍ 
രണ്ടും കണ്ടുവണങ്ങാനുള്ള ഭാഗ്യം; വരണതെന്ന്‌-എനിക്കെന്നാണുണ്ടാവുക. 
ത്രിപുരാന്തകനും ജടാമകുടം ചാര്‍ത്തിയവനുമായ ഭഗവാന്‍ നമസ്‌കാരം. 
ഒരു കളങ്കവും പുരളാത്ത ഭഗവാനേ, എല്ലാ പാപങ്ങളും നശിപ്പിക്കുന്ന ഭഗ 
വാനേ, എന്നെ രക്ഷിച്ചരുളിയാലും, ഇന്ദ്രനാല്‍ പോലും വന്ദിക്കപ്പെടുന്ന ഭഗ 
വന്‍ അങ്ങയുടെ കാല്‍ത്താമരകള്‍ രണ്ടും കണ്ടുവണങ്ങാനുള്ള ഭാഗ്യം എനി 
ക്കെന്നാണുണ്ടാവുക. 


ഈശ്വരപ്രാപ്തി ജീവിതത്തിന്റെ പരമലക്ഷ്യമായി അംഗീകരിച്ച്‌ ഭക്തന്‍ 
അതെപ്പോഴാണുണ്ടാവുക എന്നു സദാ ഉത്കണ്ഠിതനായിരിക്കും. ലക്ഷ്യ്രാ 
പ്തിക്കായി വീണ്ടും വീണ്ടും ഭഗവാനെ പ്രാര്‍ത്ഥിക്കുകയാണല്ലോ അതിനുള്ള 
ഉപായം: 


ശിവശതകം 261 





76 സരസിജായതലോചന! സാദരം 
സ്മരനിഷൂദന! മാമവ നീ പതേ! 
കരുണ നിന്മനതാരിലുദിക്കണം 
ഗിരിശ! മയ്യനുവാസരമെപ്പോഴും. 
സരസിജായതലോചന-താമരപോലെ വികസിച്ച കണ്ണുള്ള ഭഗവന്‍; 
സ്മരനിഷൂദന-കാമനെ ചുട്ടെരിച്ച ഭഗവന്‍; പതേ-നാഥ, സാദരം-എനിക്കു 
കൂടി ഭക്തന്മാരുടെ കൂട്ടത്തില്‍ അംഗീകാരം നല്‍കി. മാം അവ-എന്നെ കാത്തു 
കൊള്‍ക; ഗിരിശ-അല്ലയോ കൈലാസവാസ; അനുവാസരം-എല്ലാ ദിവസവും; 
എപ്പോഴും-സദാസമയം; നിന്മനതാരില്‍-അങ്ങയുടെ ഉള്ളില്‍; മയി-ഇവനെ 
ക്കുറിച്ച്‌; കരുണ-കാരുണ്യം; ഉദിക്കണം-ഉണ്ടാകണം. 
താമരപോലെ വികസിച്ച കണ്ണുള്ള ഭഗവന്‍, കാമനെ ചുട്ടെരിച്ച ഭഗവന്‍, 
നാഥ എനിക്കു കൂടി ഭക്തന്മാരുടെ കൂട്ടത്തില്‍ അംഗീകാരം നല്‍കി എന്നെ 
കാത്തുകൊള്ളുക. അല്ലയോ കൈലാസവാസ എല്ലാ ദിവസവും എപ്പോഴും 
അങ്ങയുടെ ഉള്ളിലിവനെക്കുറിച്ചു കാരുണ്യമുണ്ടാകണം. 
ഇതിനുമുന്‍പു ഭഗവാനെ വേണ്ടപോലെ പൂപറിച്ചര്‍ച്ചിക്കാനിടയായില്ല 
എന്നാണു ഭക്തന്റെ ദുഃഖം. 


77 പുതിയപൂവുപറിച്ചു ഭവാനെ ഞാന്‍ 
മതിയിലോര്‍ത്തൊരു നേരവുമെങ്കിലും 
ഗതിവരുംപടി പൂജകള്‍ ചെയ്തതി 
ല്ലതിനുടേ പിഴയോയിതു ദൈവമേ! 
പുതിയ പുവുപറിച്ച്‌-പുതുതായി വിടരുന്ന പൂക്കള്‍ ശേഖരിച്ച്‌; ഞാന്‍- 
ഈ ഭക്തന്‍; ഭഗവാനെ -ഭഗവാനെ; മതിയിലോര്‍ത്ത്‌ ഉള്ളില്‍ ഓര്‍മ്മിച്ചുകൊണ്ട്‌ 
ഒരുനേരവുമെങ്കിലും-ഒരു പ്രാവശ്യം പോലും; ഗതിവരും പടി-ചിത്തശുദ്ധി 
വരുമാറ്‌; പൂജകള്‍ ചെയ്തതില്ല-പൂജിച്ചിട്ടില്ല; ദൈവമേ- അല്ലയോ ജഗദീശ്വര; 
ഇത്‌-ഈ കഷ്ടപ്പാട്‌; അതിനുടേ പിഴയോ-അതിനുള്ള ശിക്ഷയാണോ? 
പുതിയതായി വിടരുന്ന പൂക്കള്‍ ശേഖരിച്ച്‌ ഈ ഭക്തന്‍ ഭഗവാനെ 
ഉള്ളില്‍ ഓര്‍മ്മിച്ചുകൊണ്ട്‌ ഒരുപ്രാവശ്യംപോലും ചിത്തശുദ്ധിവരുമാറ്‌ 
പൂജിച്ചിട്ടില്ല. അല്ലയോ ജഗദീശ്വര, ഈ കഷ്ടപ്പാട്‌ അതിനുള്ള ശിക്ഷ 
യാണോ? 
കഴിഞ്ഞതിനെക്കുറിച്ച്‌ പശ്ചാത്തപിക്കുകയും ഇനി ആ തെറ്റുവരാതെ 
സൂക്ഷിക്കുകയും ചെയ്യാമെന്ന മനോഗതമാണിവിടെ ഭക്തനുള്ളത്‌. 
എത്ര ശ്രമിച്ചിട്ടും തന്റെ മനോവൃത്തികളും അടങ്ങിക്കിട്ടുന്നില്ലയെന്നാ 
ണിനി ഭക്തന്റെ പരാതി. 


78 പതിവതായിയൊരിക്കലുമെന്മനം 
കുതിയടങ്ങിയിരിക്കയുമില്ലയേ! 
മതിയുറഞ്ഞ ജടയ്ക്കണിയുന്ന നീ- 
രതിരഴിഞ്ഞൊഴുകീടിന മേനിയേ! 


262 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ഥുരണഡ്യാഖ്യാനം - ഭാഗം I 


അയേ മതിയുറഞ്ഞ ജടയ്ക്കണിയുന്ന നീരതിരഴിഞ്ഞൊഴുകീടിന 
മേനിയേ-ചന്ദ്രന്‍ ഉറഞ്ഞിരിക്കുന്ന ജടയില്‍ ധരിച്ചിരിക്കുന്ന ഗംഗാജലം നിറ 
ഞ്ഞുകവിഞ്ഞൊഴുകുന്ന സ്വരുപത്തോടു കൂടിയ അല്ലയോ ഭഗവന്‍. പതി 
വായി-ദിവസേന; ഒരിക്കലും- ഒരുസമയവും; എന്മനം-എന്റെ മനസ്സ്‌; കുതി 
യടങ്ങി-കുതിച്ചു പൊങ്ങുന്ന സങ്കല്പങ്ങളില്‍ നിന്നും ഒഴിഞ്ഞു; ഇരിക്കയു 
മില്ല. ഭഗവദ്ധ്യാനത്തില്‍ ഉറച്ചിരിക്കുന്നതായും കാണുന്നില്ല. 
ചന്ദ്രന്‍ ഉറഞ്ഞിരിക്കുന്ന ജടയില്‍ ധരിച്ചിരിക്കുന്ന ഗംഗാജലം നിറഞ്ഞു 
കവിഞ്ഞൊഴുകുന്ന സ്വരുപത്തോടുകൂടിയ അല്ലയോ ഭഗവന്‍, ദിവസേന ഒരു 
സമയവും എന്റെ മനസ്സ്‌ കുതിച്ചുപൊങ്ങുന്ന സങ്കല്‍പങ്ങളില്‍ നിന്നും 
ഒഴിഞ്ഞു ഭഗവദ്ധ്യാനത്തില്‍ ഉറച്ചിരിക്കുന്നതായും കാണുന്നില്ല. 
ഈ പ്രയാസങ്ങളൊക്കെ ഒരുപക്ഷെ തന്റെ കര്‍മ്മഗതിയായിരിക്കാം 
എന്നു ഭക്തന്‍ സമാധാനിക്കുന്നു. 


79 വിധിവരച്ചതു മാറിവരാന്‍ പണി 
പ്രതിവിധിക്കുമകറ്റരുതായത്‌ 
ഇതി പറഞ്ഞുവരുന്നു മഹാജനം 
മതിയിലൊന്നടിയന്നറിയാവതോ? 
വിധിവരച്ചത്‌-കര്‍മ്മഗതിയനുസരിച്ചനുഭവിക്കേണ്ടത്‌; മാറിവരാന്‍പണി- 
അനുഭവിക്കാതെ ഒഴിച്ചുമാറ്റാന്‍ സാദ്ധ്യമല്ല. ആയത്‌-പ്രാരബ്ധകര്‍മ്മ ഫലാ 
നുഭവം. പ്രതിവിധിക്കുമകറ്റരുത്-പ്രതിവിധികൊണ്ടൊന്നും മാറിക്കിട്ടുന്നതല്ല. 
മഹാജനം-സത്യദര്‍ശികളായ മഹാന്മാര്‍; ഇതി പറഞ്ഞുവരുന്നു-ഇങ്ങനെ പറ 
ഞ്ഞിരിക്കുന്നതായി കാണുന്നു. അടിയന്-അവിടുത്തെ ഈ ഭക്തന്‍; മതി 
യില്‍-ബുദ്ധിയില്‍; ഒന്നറിയാവതോ-ഇതൊന്നും തന്നെ പിടികിട്ടുന്നില്ല; അവി 
ടുന്നുതന്നെ രക്ഷിക്കണം 
കര്‍മ്മഗതിയനുസരിച്ചു ഭവിക്കേണ്ടത്‌ അനുഭവിക്കാതെ ഒഴിച്ചുമാറ്റാന്‍ 
സാദ്ധ്യമല്ല, ്രാരബ്ധകര്‍മ്മഫലാനുഭവം പ്രതിവിധികൊണ്ടൊന്നും മാറിക്കി 
ട്ടുന്നതല്ല. സത്യദര്‍ശികളായ മഹാന്മാര്‍ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതായി 
കാണുന്നു. 
അവിടത്തെ ഈ ഭക്തന്‍ ബുദ്ധിയില്‍ ഇതൊന്നും തന്നെ പിടികിട്ടുന്നില്ല; 
അവിടുന്നുതന്നെ രക്ഷിക്കണം. 


പ്രതിവിധിക്കുമകററരുതായത്‌ 


കര്‍മ്മം പ്രാരബ്ധം, സഞ്ചിതം, ആഗാമി എന്നു മുന്നു വിധമാണ്‌. ഏ 
തേതു കര്‍മ്മങ്ങളുടെ ഫലം അനുഭവിക്കാന്‍ തല്‍ക്കാലജന്മം സ്വീകരിച്ചുവോ 
അതൊക്കെയാണ്‌ പ്രാരബ്ധം. അനുഭവം ആരംഭിക്കാതെ വാസനാരുപത്തില്‍ 
അവശേഷിക്കുന്ന കര്‍മ്മമാണ്‌ സഞ്ചിതം. ഭാവിയില്‍ സഞ്ചയിക്കാവുന്ന കര്‍ 
മ്മമാണ്‌ ആഗാമി. ഇവയില്‍ സഞ്ചിതവും ആഗാമിയും ജ്ഞാനോദയത്തോ 
ടെ ഇല്ലാതാകും. തല്‍ക്കാലജീവിതത്തിനു രൂപംകൊടുത്ത പ്രാരബ്ധകര്‍മ്മം 
ജ്ഞാനിപോലും സ്വദേഹംകൊണ്ട്‌ അനുഭവിച്ചേ പററു. അതിനു വേറെ പ്ര 
തിവിധിയൊന്നുമില്ല. ഈ പ്രാരബ്ധകര്‍മ്മഫലാനുഭവമാണ്‌ വിധി. പ്രാരബ്ധ 


ശിവശതകം 263 





ഫലം ജ്ഞാനി അനുഭവിച്ചാലും അദ്ദേഹത്തിനു ദുഃഖമില്ല. മററുള്ളവര്‍ ദുഃഖി 
ക്കുന്നു. ഇതാണ്‌ ജ്ഞാനിയും ലനകികനും തമ്മിലുള്ള വ്യത്യാസം. 


ലോകത്ത്‌ പ്രബലരായ ആളുകളുടെ കൂട്ടുപിടിച്ചാല്‍ പലദുഃഖങ്ങളും 
ഒഴിവായിക്കിട്ടുകില്ലേ എന്നു സംശയം വരാം. അതൊന്നും കഴിയുകയില്ലെന്നും 
തനിക്കു കുട്ടു ഭഗവാന്‍ മാത്രം മതിയെന്നുമാണ്‌ ഭക്തന്‍െറ നിശ്ചയം:- 


80 സ്തുതി പറഞ്ഞിടുമെങ്കിലനാരതം 
മുദിതരാകുമശേഷ ജനങ്ങളും 
അതുമിനിക്കരുതേണ്ടതില്‍ നിന്നെഴും 
പുതയലും ബത! വേണ്ട ദയാനിധേ! 
അനാരതം-എപ്പോഴും; സ്തുതിപറഞ്ഞിടുമെങ്കില്‍-ഇല്ലാത്തതൊക്കെ 
കെട്ടിച്ചമച്ചു പുകഴ്ത്തിയാല്‍; അശേഷ ജനങ്ങളും-എല്ലാവരും; മുദിതരാകും- 
സന്തോഷിക്കും; അതും ഇനിക്കരുതേണ്ട-അതും ഇനി കഴിയുകയില്ല; ദയാ 
നിധേ-കരുണാനിധിയായ ഭഗവാനെ; ബത-കഷ്ടം; അതില്‍ നിന്നെഴും 
പുതയലും-അതുകൊണ്ടു വന്നുചേരുന്നു മമതാ ബന്ധങ്ങളും; വേണ്ട- 
എനിക്കാവശ്യമില്ല; എനിക്കവിടത്തെ കാരുണ്യം മാത്രം മതിയാകും. 
എപ്പോഴും ഇല്ലാത്തതൊക്കെ കെട്ടിച്ചമച്ചു പുകഴ്ത്തിയാല്‍ എല്ലാവരും 
സന്തോഷിക്കും. അതും ഇനി കഴിയുകയില്ല. കരുണാനിധിയായ ഭഗവാനേ, 
കഷ്ടം, അതുകൊണ്ടു വന്നുചേരുന്ന മമതാ ബന്ധങ്ങളും എനിക്കാവശ്യമില്ല. 
എനിക്കവിടത്തെ കാരുണ്യം മാത്രംമതി. 


അതുമിനിക്കരുതേണ്ട 

പരദൂഷണം പറഞ്ഞും ഇല്ലാത്തതു കെട്ടിച്ചമച്ചു പുകഴ്ത്തിയുമാണ്‌ 
ആളുകള്‍ മററുള്ളവരെ സന്തോഷിപ്പിക്കുന്നത്‌. ഇത്തരം കര്‍മ്മങ്ങള്‍ 
അവനവന്‍െറയും മററുള്ളവരുടേയും മനസ്സിനെ പലവിധ ദുര്‍വ്വാസനകളും 
കൊണ്ടു നിറച്ചു കലുഷമാക്കിത്തീര്‍ക്കും. മമതാബന്ധങ്ങള്‍ക്കു ശക്തി 
വളര്‍ത്തും. ഇതുകൊണ്ടൊക്കെ ദുഃഖമല്ലാതെ മറെറന്തു ലാഭമാണ്‌ 
വരാനുള്ളത്‌. അതൊന്നും തനിക്കാവശ്യമില്ലെന്നും ഭഗവാന്‍െറ കാരുണ്യം 
മാത്രം. മതിയാകുമെന്നുമാണ്‌ ഭക്തന്‍െറ അഭിലാഷം. 


മറെറല്ലാം വിട്ടു ഭഗവത്കാരുണ്യത്തില്‍ മുങ്ങിപ്പൊങ്ങാന്‍ അനുഗ്രഹിക്ക 
ണമെന്നാണിനിയും പ്രാര്‍ത്ഥന:- 


81 അതിരൊഴിഞ്ഞു കവിഞ്ഞൊഴുകുന്ന നി- 
ന്നതിരസക്കരുണത്തിരമാലയില്‍ 
ഗതിവരും പടി മുങ്ങിയെഴുന്നു നി- 
ല്‍പതിനു നീയരുളേണമനുഗ്രഹം. 
അതിരൊഴിഞ്ഞു കവിഞ്ഞൊഴുകുന്ന-കരകവിഞ്ഞൊഴുകുന്ന; നിന്നതി 
രസക്കരുണത്തിരമാലയില്‍-ആനന്ദാമൃതം പകര്‍ന്നുതരുന്ന അവിടത്തെ കാരു 
ണ്യത്തിരത്തളളലില്‍; ഗതിവരും പടി-അങ്ങയോടൊരുമിച്ചു ചേരാന്‍ കഴിയും 


264 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


വിധം; മുങ്ങിയെഴുന്നു നില്‍പതിനു-മുഴുകി സംതൃപ്തനായി ജീവിക്കുവാന്‍; 
നീ-ഭഗവാന്‍; അനുഗ്രഹം അരുളേണം-അനുഗ്രഹിക്കണം. 
കരകവിഞ്ഞൊഴുകുന്ന ആനന്ദാമൃതം പകര്‍ന്നു തരുന്ന അവിടത്തെ 
കാരുണ്യത്തിരത്തള്ളലില്‍ അങ്ങയോടൊരുമിച്ചു ചേരാന്‍ കഴിയും വിധം 
മുഴുകി സംതൃപ്തനായി ജീവിക്കുവാന്‍ ഭഗവാന്‍ അനുഗ്രഹിക്കണം. 


ഭഗവാന്‍ കാരുണ്യസമുദ്രമാണെന്നും ഭഗവത്‌ കാരുണ്യം ലഭിച്ചാല്‍ അതി 
രറ്റ ആനന്ദം അനുഭവിച്ച്‌ ആത്മനിഷ്ഠ കൈ വരുമെന്നുമാണ്‌ സൂചന. 


ശിവന്റെ തലയില്‍ തപസ്സുചെയ്തിരുന്നിട്ടും കാമാധിക്യം നിമിത്തം 
ചന്ദ്രന്‌ ഇരുട്ടില്‍ കഴിയേണ്ടിവരുന്നു. തന്റെ മനസ്സിനും ഏതാണ്ടാസ്ഥിതിയാണ്‌ 
വന്നിരിക്കുന്നതെന്നാണടുത്ത പദ്യത്തിലെ സൂചന: 


82 കുമുദിനി തന്നിലുദിച്ചു കാലുവീശി- 
സ്സുമശര സാരഥിയായ സോമനിന്നും 
കിമപികരങ്ങള്‍ കുറഞ്ഞു കാലുമുന്നി- 
ത്തമസി ലയിച്ചു തപസ്സു ചെയ്തിടുന്നു 
സുമശര സാരഥിയായ-കാമദേവന്റെ സൂതനെന്നു പ്രസിദ്ധി പെറ്റ; 
സോമന്‍-ചന്ദ്രന്‍ അഥവാ ചന്ദ്ര പ്രതീകമായ മനസ്സ്‌; ഉദിച്ച്‌-ഉദയം ചെയ്ത്‌ 
അഥവാ പൊന്തിവന്ന്‌; കുമുദിനി തന്നില്‍-ആമ്പല്‍ പൊയ്കയില്‍ അഥവാ 
ഭൌതിക സുഖം കൊതിക്കുന്ന സ്ത്രീയില്‍; കാലുവീശി-കിരണങ്ങളര്‍പ്പിച്ച്‌ 
അഥവാ അനുരാഗബദ്ധമായി; കിമപികരങ്ങള്‍ കുറഞ്ഞ്‌-കലകളില്‍ കുറെ 
യൊക്കെ നഷ്ടപ്പെട്ട്‌ അഥവാ ഓജസ്സ്‌ ക്ഷയിച്ച്‌; തമസികാലുമൂന്നി-ഇരുട്ടില 
കപ്പെട്ട്‌ അഥവാ അജ്ഞാനത്തില്‍ മുങ്ങി; ലയിച്ചു തപസ്സു ചെയ്തിടുന്നു- 
ഏകാഗ്രമായി തപസ്സനുഷ്ഠിക്കുന്നു അഥവാ ദുഃഖിച്ച്‌ ഭഗവത്‌ സ്മരണ നില 
നിറുത്താന്‍ യത്നിക്കുന്നു. 
കാമദേവന്റെ സൂതനെന്നു പ്രസിദ്ധിപെറ്റ ചന്ദ്രന്‍ അഥവാ ചന്ദ്രപതീക 
മായ മനസ്സ്‌ ഉദയം ചെയ്ത്‌ അഥവാ പൊന്തിവന്ന്‌ ആമ്പല്‍പൊയ്കയില്‍ 
അഥവാ ഭൌതിക സുഖം കൊതിക്കുന്ന സ്ത്രീയില്‍ കിരണങ്ങളര്‍പ്പിച്ച്‌ അഥവാ 
അനുരാഗബദ്ധമായി കലകളില്‍ കുറെയൊക്കെ നഷ്ടപ്പെട്ടു അഥവാ ഓജസ്സ്‌ 
ക്ഷയിച്ച്‌ ഇരുട്ടിലകപ്പെട്ട്‌ അഥവാ അജ്ഞാനത്തില്‍ മുങ്ങി ഏകാഗ്രമായി തപ 
സ്തനുഷ്ഠിക്കുന്നു അഥവാ ദുഃഖിച്ചു ഭഗവത്സ്മരണ നിലനിറുത്താന്‍ യത്നി 
ക്കുന്നു. 


തമസിലയിച്ചു തപസ്സുചെയ്തിടുന്നു 


ഭക്തന്‍ ചന്ദ്രപ്രതീകത്തില്‍ കൂടി സ്വന്തം മനസ്സിന്റെ നില വിവരിച്ചിരി 
ക്കുകയാണിവിടെ. ചന്ദ്രന്‍ മനസ്സിന്റെ പ്രസിദ്ധമായ പ്രതീകമാണ്‌. ഒരിക്കലും 
പൂര്‍ണ്ണനാകാതെ ശിവന്റെ തലയിലിരുന്നു ഏകാഗ്രമായി തപസ്സനുഷ്ഠിക്കുന്ന 
ചന്ദ്രക്കലയെയാണ്‌ ഇവിടെ പ്രതീകമായി അംഗീകരിച്ചിരിക്കുന്നത്‌. ചന്ദ്രക്കല 
ശിവന്റെ തലയിലിരുന്നു തപസ്സുചെയ്യുന്നു. മനസ്സ്‌ സദാ ആത്മാവില്‍ സ്ഥിതി 
ചെയ്തുകൊണ്ടു തപസ്സു ചെയ്യുന്നു. വെള്ളത്തില്‍ പതപോലെ ആനന്ദഘന 


ശിവശതകം 265 


മായ ആത്മാവില്‍ പൊന്തി നില്‍ക്കുന്ന ഒരു പ്രതിഭാസമാണു മനസ്സ്‌. ആത്മാ 
വില്‍ത്തന്നെ വര്‍ത്തിച്ചു കൊണ്ട്‌ ഭക്തമനസ്സ്‌ സദാ ഈശ്വരസ്മരണയ്ക്കായി 
വെമ്പുന്നു. കലകള്‍ മിക്കതും ക്ഷയിച്ചു പോയതുകൊണ്ട്‌ ചന്ദ്രക്കല ഇരു 
ട്ടില്‍ അകപ്പെട്ടാണ്‌ തപസ്സു ചെയ്യുന്നത്‌. ആത്മബോധമില്ലാത്തതുകൊണ്ടു 
മനസ്സും അജ്ഞാനമാകുന്ന ഇരുട്ടില്‍ മുഴുകിയാണ്‌ ഭഗവത്‌ സ്മരണയ്ക്കായി 
യത്നിക്കുന്നത്‌. അക്കാര്യമാണ്‌ തമസിലയിച്ചു തപസ്സു ചെയ്തിടുന്നു എന്നു 
പറഞ്ഞിരിക്കുന്നത്‌. ചന്ദ്രന്‍ കാമദേവന്റെ സാരഥിയാണെന്നു പ്രസിദ്ധി. മന 
സ്ലിനെയും നയിക്കുന്നത്‌ പ്രധാനമായും കാമമാണ്‌. ചന്ദ്രന്റെ കാമതാപത്തിനു 
കാരണം ആമ്പല്‍ പൊയ്കയുമായുള്ള പ്രേമമാണ്‌. ചന്ദ്രന്‍ ആമ്പലിന്റെ കാമു 
കനാണെന്നു പ്രസിദ്ധി. ഭക്തമനസ്സിന്റെ കാമതാപത്തിനു കാരണം സ്ത്രീയു 
മായുള്ള ബന്ധമാണ്‌. കുമുദിനി എന്ന പദത്തിന്‌ ഭൂമിയിലുള്ള സുഖങ്ങളില്‍ 
മോദിക്കുന്നവള്‍ എന്നും അര്‍ത്ഥമുണ്ട്‌. അതുകൊണ്ട്‌ ഭതികസുഖങ്ങള്‍ 
കൊതിക്കുന്ന സ്ത്രീയാണു കുമുദിനി. അവളില്‍ അനുരാഗബദ്ധമായതാണ്‌ 
ഭക്തമനസ്സിനു ഓജസ്സ്‌ ക്ഷയിക്കാനും അജ്ഞത വളരാനും ഇടയാക്കിയ 
ഹേതു. ചുരുക്കത്തില്‍ ചന്ദ്രന്‍ ആമ്പല്‍പൊയ്കയുമായി ബന്ധം പുലര്‍ത്തി 
കലകള്‍ ക്ഷയിച്ച്‌ ഇരുട്ടിലകപ്പെട്ട്‌ ശിവന്റെ തലയിലിരുന്നു തപസ്സുചെയ്യു 
മ്പോള്‍ ഭക്തമനസ്സ്‌ സ്ത്രീയെ കാമിച്ചു ഓജസ്സു ക്ഷയിച്ച്‌ അജ്ഞതയിലാണ്ട്‌ 
ആത്മാവിനോടു പറ്റിനിന്ന്‌ ഈശ്വരസ്മരണയ്ക്കായി കൊതിക്കുന്നു എന്നു 
താല്‍പര്യം. 


ഈ തപസ്സ്‌ എത്രകാലം തുടരേണ്ടി വരും? ഭഗവാന്റെ മനോഭാവമെ 
ന്താണ്‌? എന്തായാലും അധികകാലം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകരുതെ 
ന്നാണു ഭക്തന്റെ അപേക്ഷ:- 


83 കലമുഴുവന്‍ തികയും പൊഴുതായ്‌ വരും 
വിലയമിതെന്നകതാരില്‍ നിനയ്ക്കയോ? 
അലര്‍ശരമൂല വിരോധിയതായ നിന്‍ 
തലയിലിരുന്നു തപിക്കരുതിന്നിയും. 
കല മുഴുവന്‍ തികയും പൊഴുത്‌-ചന്ദ്രനു നഷ്ടപ്പെട്ട കലകളെല്ലാം 
വീണ്ടും വന്നുചേര്‍ന്നു പൂര്‍ണ്ണനാകുമ്പോള്‍ അഥവാ മനസ്സ്‌ കാമങ്ങളിലെല്ലാം 
തൃപ്തിവന്നു പൂര്‍ണ്ണത പ്രാപിക്കുമ്പോള്‍; വിലയമിത്‌-ഭഗവാനുമായി ലയി 
പ്പിച്ചു മോക്ഷം നല്‍കാമെന്ന്‌; അകതാരില്‍ നിനയ്ക്കയോ?-ഉള്ളില്‍ കരുതി 
യിരിക്കയാണോ? ഇനിയും-എന്തായാലും ഇനിയും അധികനാള്‍; അലര്‍ശര 
മൂലവിരോധിയായ-കാമസങ്കല്പങ്ങളെയെല്ലാം വേരോടെ പിഴുതെറിയാന്‍ കഴി 
വുള്ള നിന്‍ തലയിലിരുന്ന്‌ ഭഗവാന്റെ ശിരസ്സിലിരുന്നു; തപിക്കരുത്-തപിക്കാന്‍ 
ഇടയാക്കരുത്‌. 
ചന്ദ്രനു നഷ്ടപ്പെട്ട കലകളെല്ലാം വീണ്ടും വന്നുചേര്‍ന്നു പൂര്‍ണ്ണനാകു 
മ്പോള്‍ അഥവാ മനസ്സ്‌ കാമങ്ങളിലെല്ലാം തൃപ്തി വന്ന്‌ പൂര്‍ണ്ണത പ്രാപിക്കു 
മ്പോള്‍ ഭഗവാനുമായി ലയിപ്പിച്ചു മോക്ഷം നല്‍കാമെന്നു ഉള്ളില്‍ കരുതിയി 
രിക്കയാണോ?? എന്തായാലും ഇനിയും അധികനാള്‍ കാമസങ്കല്‍പങ്ങളെ 


266 ശ്രീനാരായണ ഗുരുദേവകൃതികശി സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


യെല്ലാം വേരോടെ പിഴുതെറിയാന്‍ കഴിവുള്ള ഭഗവാന്റെ ശിരസ്സിലിരുന്നു തപി 
ക്കാന്‍ ഇടയാക്കരുത്‌. 


തപിക്കരുതിന്നിയും 


ചന്ദ്രനെയും മനസ്സിനെയും ഇങ്ങനെ തപിപ്പിക്കുന്നതു കാമാവേഗമാ 
ണെങ്കില്‍ അതില്‍ ഭഗവാനും ഉത്തരവാദിയാണെന്നാണു ഭക്തന്റെ പരാതി. 
ചന്ദ്രന്‍ ശിവന്റെ തലയിലിരുന്നാണു തപിക്കുന്നത്‌. ശിവനാകട്ടെ കാമനെ ദഹി 
പ്പിച്ചയാളാണ്‌. പിന്നെന്തേ ചന്ദ്രനു മോക്ഷം നല്‍കാത്തത്‌? മനസ്സാകട്ടെ 
ആത്മാവില്‍ പറ്റിനിന്നാണു തപം ചെയ്യുന്നത്‌. എല്ലാ കാമസങ്കല്പങ്ങള്‍ക്കും 
അറുതിവരുത്താന്‍ കഴിവുള്ള ആനന്ദഘനമായ ഈശ്വരസത്തയാണ്‌ ആത്മാ 
വ്‌. പിന്നെന്തേ മനസ്സിനു മോചനം നല്‍കാത്തത്‌? എന്തായാലും ഭഗവാന്റെ 
കാരുണ്യമേ ഗതിയുള്ളൂ എന്നു താത്പര്യം. 


സര്‍വ്വത്ര നിറഞ്ഞുനിന്നുകൊണ്ട്‌ ഭക്തശിരസ്സില്‍ അമൃതധാര വര്‍ഷി 
ക്കാന്‍ കഴിവുള്ള ഭഗവാനെ നമിച്ച്‌ ഭക്തന്‍ കാരുണ്യത്തിനായി (പാര്‍ത്ഥി 
ക്കുന്നു:- 


84 അലയൊരുകോടിയലഞ്ഞുവരുന്നതും 
തലയിലണിഞ്ഞു തഴച്ചു സദായ്പൊഴും 
നിലയിളകാതെ നിറഞ്ഞു ചിദംബര- 
സ്ഥലമതിലെപ്പൊഴുമുള്ളവനേ! നമഃ 
അലയൊരുകോടിയലഞ്ഞു വരുന്നതും-എണ്ണമറ്റ തിരമാലകളിലൂടെ ഇര 
മ്പിപ്പാഞ്ഞു വരുന്ന ഗംഗാനദിയെ അഥവാ ശീതളപ്രാണധാരയെ; തലയില 
ണിഞ്ഞ്‌-ശിരസ്സില്‍ ധരിച്ച്‌ അഥവാ ഭക്തശിരസ്സില്‍ വര്‍ഷിച്ച്‌; തഴച്ചു-വ്യക്ത 
മായ രൂപം പൂണ്ട്‌ അഥവാ ബുദ്ധിക്കു വിഷയമാകുമാറ്‌; സദായ്പൊഴും-എല്ലാ 
സമയവും; നിലയിളകാതെ-ഒരു മാറ്റവുമില്ലാതെ അഥവാ നിശ്ചലമായി; 
നിറഞ്ഞ്‌-ഭക്തഹൃദയം കുളിര്‍പ്പിച്ച്‌ അഥവാ സര്‍വ്വവ്യാപിയായി; ചിദംബരസ്ഥ 
ലമതില്‍-തെക്കേഇന്‍ഡ്യയിലെ ചിദംബരമെന്ന പ്രസിദ്ധ ക്ഷേത്രത്തില്‍ 
അഥവാ ബോധം നിറഞ്ഞുതിങ്ങുന്ന ആകാശത്തില്‍; എപ്പൊഴുമുള്ള 
വനേ-സദാ സ്ഥിതിചെയ്യുന്ന ഭഗവാനേ; നമഃ അങ്ങേയ്ക്കു നമസ്കാരം. 
എണ്ണമറ്റ തിരമാലകളിലുടെ ഇരമ്പിപ്പാഞ്ഞുവരുന്ന ഗംഗാനദിയെ 
അഥവാ ശീതളപ്രാണധാരയെ ശിരസ്സില്‍ ധരിച്ച്‌ അഥവാ ഭക്തന്റെ ശിരസ്സില്‍ 
വര്‍ഷിച്ച്‌ വ്യക്തമായ രൂപം പൂണ്ട്‌ അഥവാ ബുദ്ധിക്കു വിഷയമാകുമാറ്‌ എല്ലാ 
സമയവും ഒരു മാറ്റവുമില്ലാതെ അഥവാ നിശ്ചലമായി ഭക്തഹൃദയം കുളി 
ര്‍പ്പിച്ച്‌ അഥവാ സര്‍വ്വവ്യാപിയായി തെക്കേ ഇന്‍ഡ്യയിലെ ചിദംബരമെന്ന 
പ്രസിദ്ധമായ ക്ഷ്രേതത്തില്‍ അഥവാ ബോധം നിറഞ്ഞുതിങ്ങുന്ന ആകാശ 
ത്തില്‍ സദാ സ്ഥിതിചെയ്യുന്ന ഭഗവാനേ! അങ്ങേയ്ക്കു നമസ്കാരം. 


ചിദംബരനാഥന്‍ 


ചിദംബരക്ഷേത്രത്തിലെ ദേവനായ ശിവനെയും ചിദാകാശസ്ഥിതനായ 
പരമാത്മാവിനെയും ഈ ശ്ലോകത്തില്‍ ഒരുമിച്ചു വണങ്ങിയിരിക്കുന്നു. അതു 


ശിവശതകം 267 


ചിതം തന്നെ. ചിദംബരനാഥന്‍ ചിദാത്മാവിന്റെ പ്രതീകമാണല്ലോ. ചിദംബര 
നാഥന്‍ തലയില്‍ ഗംഗയെ ധരിക്കുന്നു. ചിദാത്മാവ്‌ തന്നില്‍ ശീതള്രപാണ 
ധാരയെ ധരിക്കുന്നു; അതു ഭക്തശിരസ്സില്‍ വര്‍ഷിക്കുകയും ചെയ്യുന്നു. ചിദം 
ബരനാഥന്‍ വ്യക്തമായ രൂപം പൂണ്ടു ക്ഷേത്രത്തില്‍ കുടികൊള്ളുന്നു. ചിദാ 
ത്മാവ്‌ വ്യക്തമായി ഭക്തന്റെ ബുദ്ധിക്കു തെളിഞ്ഞുപ്രകാശിക്കുന്നു. ചിദംബ 
രനാഥന്‍ ഒരിക്കലും ഒരു മാറ്റവുമില്ല. ചിദാത്മാവ്‌ സദാ നിശ്ചലനാണ്‌. ഇങ്ങനെ 
ഈ സ്തുതിയിലെ വിശേഷണങ്ങള്‍ ചിദംബരനാഥനും ചിദാത്മാവിനും ഒരു 
പോലെ ചേരുന്നവയാണ്‌ ചിത്തുകൊണ്ട്‌, ബോധംകൊണ്ട്‌ നിറഞ്ഞ അംബ 
രമാണ്‌ ആകാശമാണു ചിദംബരം. 


ഭഗവാനിഷ്ടമുള്ളതു ചെയ്തുതരാന്‍ ഇവന്‍ അശക്തനാണെന്നു കണ്ടു 
പരിഹസിക്കരുതേ എന്നാണിനി പ്രാര്‍ത്ഥന:- 


85 മലമുകളേറി വധിച്ചു മൃഗങ്ങള്‍തന്‍- 
തൊലികളുരിച്ചുതരുന്നതിനിന്നിവന്‍ 
അലമലമെന്നു നിനച്ചെഴുനള്ളിയാല്‍ 
പല ഫലിതങ്ങള്‍ പറഞ്ഞു ചിരിക്കുമോ? 
മലമുകളേറി-പര്‍വ്വത്രപാന്തങ്ങളില്‍ കടന്ന്‌ അഥവാ മനസ്സിന്റെ സൂക്ഷ്മ 
തലങ്ങള്‍ വരെ കടന്നുചെന്ന്‌; വധിച്ച്‌-കൊന്ന്‌ അഥവാ നിരോധിച്ച്‌; മൃഗങ്ങള്‍ 
തന്‍തൊലികള്‍- കടുവ, പുലി, ആന, തുടങ്ങിയ മൃഗങ്ങളുടെ തോലുകള്‍ 
അഥവാ കാമം, ക്രോധം, തുടങ്ങിയ മനോവികാരങ്ങളുടെ പ്രാബല്യം; ഉരിച്ച്‌- 
ഉരിച്ചെടുത്ത്‌ അഥവാ കുറച്ച്‌; തരുന്നതിനു-ഭഗവാനു ധരിക്കാന്‍ നല്‍കുന്നതിന്‌ 
അഥവാ ഭഗവാനെ പ്രസന്നനാക്കുന്നതിന്‌; ഇവന്‍-ഈ ഭക്തന്‍; അലംഅലം- 
സമര്‍ത്ഥന്‍ തന്നെ; എന്നു നിനച്ച്‌-എന്നു കരുതി; എഴുനള്ളിയാല്‍-ഈ ഭക്തന്റെ 
അടുത്തു വന്നാല്‍; പല ഫലിതങ്ങള്‍ പറഞ്ഞു ചിരിക്കുമോ-ഇവന്റെ കഴിവില്ലാ 
യ്മകണ്ട്‌ പല നേരമ്പോക്കുകളും പറഞ്ഞ്‌ ഇവനെ പരിഹസിക്കാന്‍ ഇടവരുമോ? 
പര്‍വ്വത്രപാന്തങ്ങളില്‍ കടന്ന്‌ അഥവാ മനസ്സിന്റെ സൂക്ഷ്മതലങ്ങള്‍ 
വരെ കടന്നു ചെന്ന്‌ കൊന്ന്‌ അഥവാ നിരോധിച്ച്‌ കടുവ, പുലി, ആന തുട 
ങ്ങിയ മൃഗങ്ങളുടെ അഥവാ കാമം, ക്രോധം തുടങ്ങിയ മനോവികാരങ്ങ 
ളുടെ തോലുരിച്ചെടുത്ത്‌ അഥവാ പ്രാബല്യം കുറച്ച്‌ ഭഗവാനു ധരിക്കാന്‍ 
നല്‍കുന്നതിന്‌ അഥവാ ഭഗവാനെ പ്രസന്നനാക്കുന്നതിന്‌ ഈ ഭക്തന്‍ 
സമര്‍ത്ഥന്‍ തന്നെ എന്നു കരുതി ഈ ഭക്തന്റെ അടുത്തു വന്നാല്‍ ഇവന്റെ 
കഴിവില്ലായ്മ കണ്ട്‌ പല നേരമ്പോക്കുകളും പറഞ്ഞു പരിഹസിക്കാനിടവ 
രുമോ? 


ഫലിതങ്ങള്‍ പറഞ്ഞു ചിരിക്കുമോ 


ഭഗവാനെ പ്രസന്നനാക്കാന്‍ എന്താണു പണി? ശിവന്‍ മൃഗത്തോല്‍ 
ധരിക്കുന്നയാളാണ്‌. ഈ ഭക്തന്‍ മൃഗങ്ങളെ കൊന്നു തോലെടുത്തുതരാന്‍ 
കരുത്തനാണെന്നു കരുതി ഭഗവാനടുത്തു വന്നാല്‍ എന്താവും കഥ. ഭക്തന്റെ 
കഴിവില്ലായ്മ കണ്ട്‌ ചിരിക്കേണ്ടിവരും. അതുകൊണ്ട്‌ തന്‍െറ കഴിവിനെ 


268 (ശ്രാനാരായണ ഗുരുദേവക്യതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം I 


യൊന്നും പരിഗണിക്കാതെ കാരുണ്യം ചൊരിയണമെന്നു താത്പര്യം. കാമ 
ക്രോധാദിവികാരങ്ങളെ നിരോധിച്ച്‌ അവയുടെ പ്രാബല്യം കുറച്ചെടുത്താലേ 
ആത്മാവായി വര്‍ത്തിക്കുന്ന അന്തര്യാമി പ്രസാദിക്കു. അതിനും ഭഗവാന്റെ 
കാരുണ്യമുണ്ടെങ്കിലേ കഴിയു എന്നു ഭാവം. 


ഭഗവാനെ പ്രസാദിപ്പിക്കാന്‍ കഴിയാതെ വന്നാല്‍ ആ ദുര്‍വ്വിധി ജീവി 
തത്തെ സങ്കടകരമാക്കിത്തീര്‍ക്കുമല്ലോ എന്നാണു ഭക്തന്റെ വെമ്പല്‍: 


86 നിലയനമേറി ഞെളിഞ്ഞിരുന്നിവണ്ണം 
തലയണപോലെതടിച്ചു തീറ്റിതിന്നു 
തുലയണമെന്നു പുരൈവ ഭവാനുമെന്‍- 
തലയില്‍ വരച്ചതിതെന്തൊരു സങ്കടം 
ഇവണ്ണം-ഇന്നുകഴിയുന്നതു പോലെ; നിലയനമേറി വീട്ടിലിരുന്നു; 
ഞെളിഞ്ഞു-ഞാന്‍, എന്റേത്‌ എന്ന ഭാവങ്ങളില്‍പ്പെട്ട്‌ അഹങ്കരിച്ച്‌; തീറ്റി 
തിന്നു-ഭക്ഷണവും കഴിച്ച്‌; തലയണപോലെ തടിച്ചു-വിവേകമില്ലാതെ മാംസ 
പിണ്ഡത്തെ വളര്‍ത്തി; തുലയണമെന്നു-ജീവിതം പാഴാക്കണമെന്ന്‌; പുരാ 
ഏവ-പണ്ടേതന്നെ; ഭവാന്‍-ഭഗവാന്‍; എന്‍തലയില്‍ വരച്ചത്‌- വിധിച്ചത്‌; ഇതെ 
ന്തൊരു സങ്കടം-ഇതെത്ര കഷ്ടമായിപ്പോയി? 
ഇന്നുകഴിയുന്നപോലെ വീട്ടിലിരുന്നു ഞാന്‍, എന്റേത്‌ എന്ന ഭാവങ്ങ 
ളില്‍പ്പെട്ട്‌ അഹങ്കരിച്ച്‌ ഭക്ഷണവും കഴിച്ച്‌ വിവേകമില്ലാതെ മാംസപിണ്ഡത്തെ 
വളര്‍ത്തി ജീവിതം പാഴാക്കണമെന്നു പണ്ടേതന്നെ ഭഗവാന്‍ വിധിച്ചത്‌, 
ഇതെത്ര കഷ്ടമായിപ്പോയി? ഭഗവാന്‍ തന്നെ ആ വിധി കാരുണ്യപൂർവ്വം 
മാറ്റി എഴുതണമെന്നു ഭാവം. 


വ്യക്തിപരമായ സ്ഥിതി ഇങ്ങനെ അതീവ ദയനീയം അതോടൊപ്പം 
ചുറ്റുപാടുകളും തീരെ അനുകൂലമല്ലെന്നാണിനി പരാതി:- 


87 കലിപുരുഷന്‍ കടുവാപിടിപ്പതിന്നായ്‌ 
മലയിലിരുന്നുവരുന്ന വാറുപോലെ 
കലിയുഗമിന്നിതിലെങ്ങുമുണ്ടു കാലും 
തലയുമറുത്തു കരസ്ഥമാക്കുവാനായ്‌. 
കലിപുരുഷന്‍-ക്രര്യം മൂര്‍ത്തീകരിച്ച; കടുവാപിടിപ്പതിനായ്‌-കടുവ 
പിടിച്ചു ഭക്ഷിക്കാനായി; മലയിലിരുന്നു വരുന്നവാറുപോലെ-കാട്ടില്‍ നിന്നും 
ഇറങ്ങി നാട്ടില്‍ വരുന്നതു പോലെ; ഇതിലെങ്ങും-ഈ ലോകത്തെങ്ങും; 
കാലും തലയുമറുത്തു കരസ്ഥമാക്കുവാനായ്‌-ജീവിതത്തെ കഷണംകഷ 
ണമായി നുറുക്കി നശിപ്പിക്കാന്‍; ഇന്ന്‌-ഇപ്പോള്‍; കലിയുഗം ഉണ്ട്‌-കലികാലം 
കച്ചകെട്ടി നില്‍ക്കുന്നതു കാണ്മാനുണ്ട്‌. 
ശക്രര്യം മൂര്‍ത്തീകരിച്ച കടുവ, പിടിച്ചു ഭക്ഷിക്കാനായി കാട്ടില്‍ നിന്നും 
ഇറങ്ങി നാട്ടില്‍ വരുന്നതുപോലെ ഈ ലോകത്തെങ്ങും ജീവിതത്തെ കഷണം 
കഷണമായി നുറുക്കി നശിപ്പിക്കാന്‍ ഇപ്പോള്‍ കലി കാലം കച്ചകെട്ടി നില്‍ക്കു 
ന്നതു കാണ്മാനുണ്ട്‌. 


ശിവശതകം 269 


കലിയുഗമിന്നിതിലെങ്ങുമുണ്ട്‌ 


ഭേദചിന്തകളും കാമക്രോധമദമാത്സര്യങ്ങളും എവിടെയും കാണ്മാനുണ്ട്‌. 
ഭാതികസുഖങ്ങള്‍ക്കുവേണ്ടിയുള്ള പരക്കം പാച്ചിലാണ്‌ സര്‍വ്വത്ര രോഗങ്ങളും 
പ്രകൃതിക്ഷോഭങ്ങളും പണ്ടത്തേക്കാളേറെയുണ്ട്‌. പരമസത്യം തിരയുന്നവര്‍ 
ചുരുക്കം. എങ്ങും അശാന്തി. ഇതൊക്കെയാണ്‌ കലിയുഗത്തിന്റെ പ്രത്യേക 
തകള്‍. 


പലതുകണ്ടു ശ്രമിക്കാനിടയാകാതെ പലതായി കാണുന്നതിലൊക്കെ 
ഭഗവാനെ കാണാനിടവരണേ എന്നാണടുത്ത പ്രാര്‍ത്ഥന: 


88 മലര്‍മണമെന്നകണക്കു മുന്നുലോക- 
ത്തിലുമൊരുപോലെ പരന്നു തിങ്ങി വീശി 
കലശജല പ്രതിബിംബനഭസ്സുപോല്‍ 
പലതിലുമൊക്കെ നിറഞ്ഞരുളേ! ജയ. 
മലര്‍മണമെന്നകണക്ക്‌-പൂവിന്റെ മണമെന്നപോലെ;മുന്നുലോകത്തിലും 
-ഭൂമി, സ്വര്‍ഗ്ഗം, പാതാളം എന്നീ മുന്നുലോകത്തും;ഒരുപോലെ പരന്നു തിങ്ങി 
വീശി-ഒരുപോലെ വ്യാപിച്ച്‌ ഇടതിങ്ങി നില്‍ക്കവേ തന്നെ; കലശജലപ്രതി 
ബിംബ നഭസ്സുപോൽ-കുടത്തിലെ വെളളത്തില്‍ നിഴലിക്കുന്ന ആകാശം 
പോലെ; പലതിലുമൊക്കെ നിറഞ്ഞരുളേ-പലതായി കാണുന്നതിലുമൊക്കെ 
ജീവരുപത്തില്‍ വിളങ്ങുന്ന കാരുണ്യമൂര്‍ത്തേ; ജയ-അങ്ങു വിജയിച്ചരുളി 
യാലും. 
പൂവിന്‍െറ മണമെന്നപോലെ ഭൂമി, സ്വര്‍ഗ്ഗം, പാതാളം എന്നീ മൂന്നു 
ലോകത്തും ഒരുപോലെ വ്യാപിച്ച്‌ ഇടതിങ്ങി നില്‍ക്കവേ തന്നെ കുടത്തിലെ 
വെള്ളത്തില്‍ നിഴലിക്കുന്ന ആകാശംപോലെ പലതായി കാണുന്നതിലു 
മൊക്കെ ജീവരൂപത്തില്‍ വിളങ്ങുന്ന കാരുണ്യമൂര്‍ത്തേ! അങ്ങു വിജയിച്ചരു 
ളിയാലും. 


കലശജല പ്രതിബിംബ നഭസ്സുപോല്‍ 


ഈശ്വരന്‍ സര്‍വ്വവ്യാപിയാണ്‌. എല്ലാറ്റിലും അകവും പുറവും നിറഞ്ഞു 
നില്‍ക്കുന്നു. അതേയവസരത്തില്‍ പലതായി കാണുന്നതിലൊക്കെ പ്രത്യേകം 
പ്രത്യേകം ജീവരൂപത്തിലും വിളങ്ങുന്നു. ഇതെങ്ങനെ? കുടത്തിലെ 
വെള്ളത്തില്‍ പ്രതിബിംബിക്കുന്ന ആകാശം പോലെ. ആകാശം സര്‍വ്വവ്യാ 
പിയാണ്‌. എല്ലാറ്റിലും അകവും പുറവും നിറഞ്ഞുനില്‍ക്കുന്നു. എങ്കിലും കുടം 
മുതലായ പ്രത്യേക പാത്രങ്ങളിലെ ജലങ്ങളില്‍ പ്രത്യേകം പ്രത്യേകം നിഴ 
ലിച്ചും കാണുന്നു. കുടത്തിലും കുടത്തിലെ വെള്ളത്തിലും അകവും പുറവും 
ആകാശം വ്യാപിച്ചുനില്‍ക്കുന്നു. അതുകൂടാതെ കുടത്തിലെ വെള്ളത്തില്‍ 
നോക്കിയാല്‍ അതില്‍ പ്രത്യേകമായി ഒരാകാശഭാഗം നിഴലിക്കുന്നതും 
കാണാം. ഇവിടെ ആകാശമെല്ലാം ഒന്നുതന്നെന്നു തീര്‍ച്ചയാണല്ലോ. അതു 
പോലെ എല്ലാ ലോകത്തും പരമാത്മാവ്‌ പൂമണമെന്നപോലെ അകവും 
പുറവും നിറഞ്ഞുനില്‍ക്കുന്നു. എങ്കിലും ഓരോ ജീവിയുടെ ചിത്തത്തിലും 


270 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





ജീവനായി പ്രത്യേകം പ്രത്യേകം പ്രതിബിംബിക്കയും ചെയ്യുന്നു. എല്ലാം ഒരേ 
ബോധം തന്നെ. അങ്ങനെ കണ്ടുനമീക്കാറാകണമെന്നാണ്‌ ഭക്തന്റെ ആഗ്രഹം. 


ആനന്ദം വിതച്ചുകൊയ്തനുഭവിക്കാവുന്ന വിളനിലമാകുന്ന ചേതനഹ്യ 
ദയത്തില്‍ മലജലം നിറച്ച്‌ ദുഃഖം വിതച്ചു കൊയ്തു ജനങ്ങള്‍ കഷ്ടപ്പെ 
ടുന്നു എന്നാണിനി ഭക്തന്റെ പരാതി: - 


89 മലജലമുണ്ടൊരുപാടു നിറഞ്ഞു മു- 
മ്മലമതില്‍ മുങ്ങി മുളച്ചുളവാകുവാന്‍ 
വിളനിലമങ്ങുവിതച്ചു പഴുത്തറു- 
ത്തുലകര്‍ ഭുജിച്ചലയുന്നതു സങ്കടം. 
മുമ്മലം നിറഞ്ഞ്‌-കാമം, ക്രോധം, ലോഭം എന്നീ മുന്നു അഴുക്കു 
കള്‍കൊണ്ട്‌ നിറഞ്ഞ്‌; ഒരുപാടു-മറുകര കാണാനില്ലാത്തവിധം; മലജലം- 
സംസാരക്കാട്ടില്‍ നിന്നും ഒഴുകി വരുന്ന വ്യവഹാരജലം; ഉണ്ട്‌-ചുറ്റുപാടും 
ഉണ്ട്‌; വിളനിലം-ആനന്ദംവിളയുന്ന ഹൃദയമാകുന്ന വയല്‍; അതില്‍ മുങ്ങി-ആ 
മലവെള്ളം കൊണ്ടു നിറച്ചു; മുളച്ചുളവാകാന്‍-കര്‍മ്മഫലങ്ങള്‍ കിളിര്‍ത്തു 
ണ്ടാവാന്‍; വിതച്ച-വാസനകള്‍ പാകി; പഴുത്തറുത്ത്‌-വിളയിച്ചുകൊയ്ത്‌; ഉല 
കര്‍-ജനങ്ങള്‍;ഭുജിച്ച്‌-അനുഭവിച്ച്‌; അലയുന്നത്‌-ക്ലേശിക്കുന്നത്‌; സങ്കടം- 
കഷ്ടമെന്നേ പറയേണ്ടു. 
കാമം, ക്രോധം, ലോഭം എന്നീ മുന്നു അഴുക്കുകള്‍ കൊണ്ടു നിറഞ്ഞ്‌ 
സംസാരക്കാട്ടില്‍ നിന്നും ഒഴുകിവരുന്ന വ്യവഹാരജലം ചുറ്റുപാടും ഉണ്ട്‌; 
ആനന്ദം വിളയുന്ന ഹൃദയമാകുന്ന വയല്‍ ആ മലവെള്ളം കൊണ്ട്‌ നിറച്ചു 
കര്‍മ്മഫലങ്ങള്‍ കിളിര്‍ത്തുണ്ടാവാന്‍ വാസനകള്‍ പാകി വിളയിച്ചു കൊയ്തു 
ജനങ്ങള്‍ അനുഭവിച്ചു ക്ലേശിക്കുന്നത്‌ കഷ്ടമെന്നേ പറയേണ്ടു. 


മുമ്മലമതില്‍മുങ്ങി 


ആനന്ദനിധിയായ ആത്മാവ്‌ എല്ലാ ജീവികളുടേയും ഹൃദയത്തില്‍ കുടി 
കൊള്ളുന്നു. ഹൃദയം അതുകൊണ്ട്‌ ആനന്ദത്തിന്റെ വിളനിലമാണ്‌. കാമക്രോ 
ധലോഭങ്ങള്‍കൊണ്ടു കലുഷമായ വ്യവഹാരമാണ്‌ ഹൃദയത്തിലുള്ള ഈ 
ആനന്ദനിധിയെ മറച്ചുകളയുന്നത്‌. അതുകൊണ്ടാണ്‌ മുന്നു മലങ്ങള്‍ കൊണ്ടു 
നിറഞ്ഞ മലവെള്ളം വിളനിലമാകുന്ന ഹൃദയത്തില്‍ നിറയുന്നു എന്നു പറ 
ഞ്ഞിരിക്കുന്നത്‌. ലോകവ്യവഹാരം ഹൃദയത്തില്‍ കര്‍മ്മവാസനകളെ സഞ്ച 
യിക്കുന്നു. അവ വിളഞ്ഞു ഫലിക്കുന്നതാണ്‌ ജനനമരണരുപത്തിലുള്ള 
സംസാരക്ലേശം. ഇക്കാര്യമാണ്‌ അപ്രസ്തുത പ്രശംസാരുപത്തില്‍ ഗുരുദേ 
വന്‍ ഇവിടെ മനോഹരമായി വിവരിച്ചിരിക്കുന്നത്‌. ഇതിലെ മുമ്മലം, സത്ത്വം, 
രജസ്സ്‌, തമസ്സ്‌ എന്ന പ്രകൃതിഗുണങ്ങളാണെന്നു പറഞ്ഞാലും ദോഷമില്ല. 
എങ്കിലും പ്രകടമായ മലത്വം കാമക്രോധലോഭങ്ങള്‍ക്കാണ്‌. കാമക്രോധലോ 
ഭങ്ങള്‍ നരകത്തിന്റെ മൂന്നുവാതിലുകളാണെന്നു ഗീതയില്‍ ഭഗവാനും വെളി 
പ്പെടുത്തിയിട്ടുണ്ട്‌. 

വാര്‍ദ്ധകൃത്തിന്റെ ലക്ഷണങ്ങള്‍കടന്നുവന്നു ജീവിതത്തെ തളര്‍ത്തുന്നു. 
അവയക്കു കീഴ്പ്പെട്ടു നശിക്കാനിടവരാതെ ഭഗവാന്‍തന്നെ കാത്തുരക്ഷിക്ക 


ശിവശതകം 271 





ണമെന്നാണിനി, അപേക്ഷിക്കുന്നത്‌; 


90 പലിതജരാമരണങ്ങള്‍ പലപ്പൊഴും 
പുലിയതുപോലെ വരുന്നു പിടിക്കുവാന്‍ 
പൊലിവിതിനെന്നുവരും ഭഗവാനുടെ 
കളിയിവയൊക്കെയനാദിയതല്ലയോ? 
പലപ്പൊഴും-കുടെക്കുടെ; പലിതജരാമരണങ്ങള്‍-നര, ജര, മരണം മുത 
ലായ വാര്‍ദ്ധക്യലക്ഷണങ്ങള്‍; പുലിയതുപോലെ-പുലിയെപ്പോലെ ഭയം ജനി 
പ്പിച്ചുകൊണ്ട്‌; പിടിക്കുവാന്‍ വരുന്നു- പിടിച്ചു വിഴുങ്ങാനെത്തുന്നു; ഇതിന്‌- 
ഈ സംസാരക്ലേശത്തിന്‌; എന്നുപൊലിവിതിനുവരും-എന്ന്‌ അവസാനമു 
ണ്ടാകും? ഭഗവാനുടെ കളി ഇവയൊക്കെ-ഭഗവാന്റെ ഈ സംസാരലീല; അനാ 
ദിയതല്ലയോ- അനാദിയും അനന്തവുമായി തുടരുന്നു എന്നാണല്ലോ പ്രസിദ്ധി. 
കൂടെക്കുടെ നര, ജര, മരണം തുടങ്ങിയ വാര്‍ദ്ധക്യലക്ഷണങ്ങള്‍; പുലി 
യെപ്പോലെ ഭയം ജനിപ്പിച്ചുകൊണ്ട്‌ പിടിച്ചു വിഴുങ്ങാനെത്തുന്നു. ഈ സംസാ 
രക്നേശത്തിന്‌ എന്നവസാനമുണ്ടാകും? ഭഗവാന്റെ ഈ സംസാരലീല അനാ 
ദിയും അനന്തവുമായി തുടരുന്നു എന്നാണല്ലോ പ്രസിദ്ധി. 


കളിയിവയൊക്കെയനാദിയതല്ലയോ? 


(പപഞ്ചരുപേണ കാണുന്ന ജഡശരീരങ്ങളുടെ ജന്മജരാമരണങ്ങള്‍ 
ബ്രഹ്മശക്തിയായ മായയുടെ വെറും ഇന്ദ്രജാലപ്രകടനം മാത്രമാണ്‌. അതു 
കൊണ്ടുതന്നെ ഇതു വസ്തുസ്വഭാവമാണ്‌. കയറില്‍ പാമ്പിന്റെ തോന്നലു 
ണ്ടാകുന്നപോലെ അനാദിയും അനന്തവുമായി ഈ സ്വഭാവം തുടരും. വസ്തു 
ഒന്നേയുള്ളു എന്നറിഞ്ഞ്‌ പലതിന്റെ ശ്രമം അവസാനിക്കുന്നതാണ്‌ മോക്ഷം. 
പുറമെ കാണുന്ന ഈ പലതിന്റെ തോന്നല്‍ അതല്ലെങ്കില്‍ ഒരിക്കലും അവ 
സാനിക്കുകയില്ല. ആത്മോപദേശതകത്തിലെ അന്‍പത്താറാം പദ്യത്തില്‍ 
ഇക്കാര്യം ഗുരുദേവന്‍ ഭംഗിയായി പ്രതിപാദിച്ചിട്ടുണ്ട്‌. സംസാര്രഭമം തീരാന്‍ 
ഭഗവാന്റെ കാരുണ്യം തന്നെ വേണമെന്നു ചുരുക്കം. 


തന്റെ മനസ്സ്‌ തല്‍ക്കാലം ഏതു നിലയില്‍ വര്‍ത്തിക്കുന്നു എന്ന കാര്യ 
മാണ്‌ ഇനി ഭക്തന്‍ ഭഗവാനെ അറിയിക്കാന്‍ ശ്രമിക്കുന്നത്‌.- 


91 ചിലസമയം ശിവസേവ മുഴുക്കയാ- 
ലിളകരുതാതെയിരുന്നലിയും മനം 
പലപൊഴുതും ഭഗവാനുടെ മായയില്‍ 
പലകുറിയിങ്ങനെ തന്നെയിരിക്കയോ? 


ശിവസേവ മുഴുക്കയാല്‍-തുടന്നുള്ള ശിവഭജനത്തിന്റെ ഫലമായി; ചില 
സമയം-ചിലപ്പോഴൊക്കെ; മനം-മനസ്സ്‌; ഇളകരുതാതെ-ഭഗവത്‌ സ്വരൂപത്തില്‍ 
തന്നെ അചഞ്ചലമായി; ഇരുന്ന്‌ -ഉറച്ച്‌; അലിയും-ഭക്തിഭാവത്തില്‍ അലിഞ്ഞു 
ചേരും; പല പൊഴുതും-അധിക സമയവും; ഭഗവാനുടെ മായയില്‍-ഭഗവാന്റെ 
മായയില്‍ മോഹിച്ച്‌; പലകുറി-പലതുകണ്ടു ഭ്രമിക്കല്‍; ഇങ്ങനെതന്നെയിരി 
ക്കയോ-മരണംവരെ ഉറപ്പില്ലാതെ ഇങ്ങനെതന്നെ തുടരാന്‍ ഇടവരുമോ? 


272 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്ധ്യാഖ്യാനം - ഭാഗം 7 


തുടര്‍ന്നുള്ള ശിവഭജനത്തിന്‍െറ ഫലമായി ചിലപ്പോഴൊക്കെ മനസ്സ്‌ 
ഭഗവത്രൂപത്തില്‍തന്നെ അചഞ്ചലമായി ഉറച്ച്‌ ഭക്തിഭാവത്തില്‍ അലിഞ്ഞു 
ചേരും. അധികസമയവും ഭഗവാന്‍െറ മായയില്‍ മോഹിച്ച്‌ പലതുകണ്ടു 
ശ്രമിക്കും. മരണംവരെ ഉറപ്പില്ലാതെ ഇങ്ങനെതന്നെ തുടരാന്‍ ഇടവരുമോ? 


ഇങ്ങനെതന്നെയിരിക്കയോ? 


തുടര്‍ന്നുള്ള ഭജനത്തിന്റെ ഫലമായി ചിലപ്പോഴൊക്കെ മനസ്സ്‌ ധ്യാന 
നിഷ്ഠമാകാനും സമാധിസുഖം അനുഭവിക്കാനും കഴിവുള്ളതായിത്തീര്‍ന്നി 
ട്ടുണ്ട്‌. പക്ഷെ നിരന്തരമായ ആത്മാനന്ദം അനുഭവപ്പെടുന്നില്ല. അതുനിമിത്തം 
പലപ്പോഴും മായയില്‍ മോഹിച്ചുപോകുന്നു. പലതുകണ്ട്‌ വികാരവിക്ഷോഭ 
ങ്ങളില്‍പ്പെട്ടുഴലാനും ഇടവരുന്നു. ഭജനം ഫലിക്കുമെന്നു തീര്‍ച്ചയായി. പക്ഷെ 
ഈ ജന്മത്തില്‍ പൂര്‍ണ്ണമായിഫലിക്കുമോ? അതിനു ഭഗവാന്‍ അനുഗ്രഹിക്ക 
ണമെന്നു ഭാവം. 


ഇടയ്ക്കു തടസ്സമൊന്നും വന്നുകയറാതെ നിരന്തരസ്മരണസാധിക്കാനും 
അങ്ങനെ ചിത്തം ശുദ്ധമായി സദാസമാധിസുഖം അനുഭവിക്കാനും ഈ ജന്മ 
ത്തില്‍ത്തന്നെ അനുഗ്രഹിക്കണമെന്നാണു ഭക്തന്റെ പ്രാര്‍ത്ഥന:- 


92 അപജയമൊന്നുമെനിക്കണയാതിനി- 
ത്തപസി നിരന്തരമെന്മലമൊക്കെയും 
സപദി ദഹിച്ചു സുഖംതരുവാനുമെന്‍- 
ജപകുസുമത്തിരുമേനി ജയിക്കണം. 
എനിക്ക്‌-ഭഗവാനെത്തന്നെ പൂര്‍ണ്ണമായി ശരണം പ്രാപിക്കുന്ന ഈ 
ഭക്തന്‍; ഇനി- ഇനിമേല്‍; അപജയമൊന്നും-ഇടയ്ക്കുതടസ്സമൊന്നും; അണയാ 
തെ-ഉണ്ടാകാതെ; നിരന്തരം തപസി-സദാ മനസ്സുഭഗവാങ്കല്‍ ധ്യാനനിഷ്ഠ 
മായി; എന്മലമൊക്കെയും-എന്റെ കാമക്രോധലോഭാദിചിത്തമാലിന്യ മെല്ലാം; 
ദഹിച്ച്‌-ധ്യാനാഗ്നിയില്‍ ദഹിച്ച്‌; സുഖംതരുവാനും- സമാധി സുഖമരുളുവാനും; 
എന്‍ജപകുസുമത്തിരുമേനി-ചെമ്പരത്തിപ്പുവിന്റെ നിറംപൂണ്ടു ശോഭിക്കുന്ന 
സുന്ദരമൂര്‍ത്തിയായ എന്റെ ഭഗവാന്‍; ജയിക്കണം-എന്നും ജയിച്ചുവിളങ്ങണം. 
ഭഗവാനെത്തന്നെ പൂര്‍ണ്ണമായി ശരണം പ്രാപിച്ചിരിക്കുന്ന ഈ ഭക്തനു 
ഇനിമേല്‍ ഇടയ്ക്കു തടസ്സമൊന്നും ഉണ്ടാകാതെ സദാ മനസ്സു ഭഗവാങ്കല്‍ 
ധ്യാനനിഷ്ഠമായി. എന്റെ കാമക്രോധലോഭാദിചിത്തമാലിന്യമെല്ലാം ധ്യാനാ 
ഗ്നിയില്‍ ദഹിച്ച്‌ സമാധിസുഖമരുളുവാനും ചെമ്പരത്തിപ്പുവിന്റെ നിറം 
പൂണ്ടുശോഭിക്കുന്ന സുന്ദരമൂര്‍ത്തിയായ എന്റെ ഭഗവാന്‍ എന്നും ജയിച്ചുവി 
ളങ്ങണം. 
ഈ ദേഹം അജ്ഞാനത്തിന്റെ സന്താനമാണ്‌. അതില്‍ എന്നെ അക 
പ്പെടുത്തിവലയ്ക്കരുതേ എന്നാണു പ്രാര്‍ത്ഥന:- 


93 അവമതിചെയ്തു തഴച്ചകാടുതന്നില്‍ 
ഭവമൃതിവിത്തു മുളച്ചു മൂടുമൂന്നി 


ശിവശതകം 273 


ഭുവനമതിങ്കലിരുന്നു മണ്ണുതിന്നും 
ശവമെരിതിന്നുവതോനരിക്കൊരുണോ? 
അവമതിചെയ്ത്‌-അസത്യത്തെ സത്യമെന്നു ഭ്രമിച്ച്‌; തഴച്ച കാടുതന്നില്‍ 
വളര്‍ന്നുവന്ന അജ്ഞാനക്കൊടുങ്കാട്ടില്‍; ഭവമൃതിവിത്തു-ജനനമരണരുപമായ 
സംസാരത്തിന്റെ വിത്തായ കര്‍മ്മവാസന; മുളച്ച്‌-സങ്കല്പമായി കിളിര്‍ത്ത്‌; 
മൂടുമുന്നി-ഞാന്‍ എന്റേത്‌ എന്ന വേരും ഉറപ്പിച്ച്‌; ഭുവനമതിങ്കലിരുന്നു-ഈ 
ലോകരംഗത്തു കര്‍മ്മംചെയ്തു ദിവസങ്ങള്‍ പോക്കി; മണ്ണുതിന്നു-ജഡസങ്ക 
ല്പങ്ങളെ വളര്‍ത്തുന്ന; ഈ ശവം-മൃത്പിണ്ഡമായ ഈ ദേഹം; എരിതിന്നു 
വതോ-അഗ്നിക്കു ഭക്ഷണമാകുമോ; നരിക്കൊരുണോ- അതോ ജന്തുക്കള്‍ 
ഭക്ഷിച്ചുവിശപ്പടക്കുമോ? 
അസത്യത്തെ സത്യമെന്നു ശ്രമിച്ച്‌ വളര്‍ന്നുവന്ന അജ്ഞാനക്കൊടുങ്കാ 
ട്ടില്‍ ജനനമരണരൂപമായ സംസാരത്തിന്റെ വിത്തായ കര്‍മ്മവാസന സങ്ക 
ല്പമായി കിളിര്‍ത്ത്‌ ഞാന്‍ എന്റേത്‌ എന്ന വേരും ഉറപ്പിച്ചു ഈ ലോകരം 
ഗത്തു കര്‍മ്മം ചെയ്തു ദിവസങ്ങള്‍ പോക്കി ജഡസങ്കല്പങ്ങളെ വളര്‍ത്തുന്ന 
മൃത്പിണ്ഡമായ ഈ ദേഹം അഗ്നിക്കു ഭക്ഷണമാകുമോ അതോ ജന്തുക്കള്‍ 
ഭക്ഷിച്ചു വിശപ്പടക്കുമോ? 


അജ്ഞാനം 


ഞാനാര്‍, ഈ ജഗത്തെന്ത്‌ എന്നീ പ്രശ്നങ്ങളെക്കുറിച്ചുളള അജ്ഞത 
യാണ്‌ എല്ലാ ദുഃഖങ്ങളുടേയും ഉറവിടം. അജ്ഞതനിമിത്തം ഞാന്‍ ജഡദേഹ 
മാണെന്ന തോന്നലുളവാകുന്നു. തുടര്‍ന്ന്‌ ജഡപദാര്‍ത്ഥങ്ങളോടു രാഗദ്വേഷ 
രൂപത്തില്‍ കര്‍മ്മവാസന ഉദയംചെയ്യുന്നു. രാഗദ്വേഷങ്ങള്‍ വര്‍ദ്ധിക്കുംതോറും 
അജ്ഞാനത്തിനും ശക്തികൂടും. അങ്ങനെ സംസാരബന്ധം പ്രബലമാകും; 
ഒടുവില്‍ ഞാനാണെന്നു ശ്രമിച്ചിരുന്ന ജഡദേഹം തീയിലെരിഞ്ഞു ചാമ്പലാ 
വുകയോ ജന്തുക്കള്‍ ഭക്ഷണമാക്കുകയോ ചെയ്യും. ഈ ദുരന്തം ഒഴിവാ 
ക്കാന്‍കാലേകൂട്ടിത്തന്നെ ഞാന്‍ ജഡദേഹമല്ല സനാതനബോധമാണ്‌ എന്നു 
സാക്ഷാത്കരിക്കുകയേഗതിയുള്ളു. അതിനു ഭഗവാന്റെ കാരുണ്യമുണ്ടാക 
ണമെന്നാണു സൂചന. 


ജഡബന്ധം തീരെ നിഷ്ഫലമെന്നു പറഞ്ഞുകുടല്ലോ. അതുകൊണ്ടല്ലേ 
പുത്രമിത്രാദിയും അയല്‍വാസികളും ഒക്കെ സഹായത്തിനെത്തുന്നത്‌? ഈ 
സംശയത്തിനുത്തരമാണ്‌ അടുത്ത പദ്യം:- 


94 ജനകനുമമ്മയുമാത്മസഖിപ്രിയ- 
ജനവുമടുത്തയല്‍വാസികളും വിനാ 
ജനനമെടുത്തു പിരിഞ്ഞിടുമെപ്പൊഴും 
തനിയെയിരിപ്പതിനേ തരമായ്‌ വരൂ. 
ജനകനും അമ്മയും-അച്ഛനും അമ്മയും; ആത്മസഖിപ്രിയജനവും-ആ 
ത്മസഖികളായിക്കഴിയുന്ന കൂട്ടുകാരും; അടുത്തയല്‍വാസികളും-അടുത്ത 
സ്നേഹമുള്ള അയല്‍പക്കക്കാരും; വിനാ-അധികനാള്‍കൂടെയുണ്ടാകാതെ; 


74-2003 18 


274 ശ്രീനാരായണ ഗുതുദേവകൃതികശീ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


എപ്പോഴും-എന്നും; ജനനമെടുത്തുപിരിഞ്ഞിടും-ജനിച്ചും മരിച്ചും പിരിഞ്ഞു 

പൊയ്ക്കൊണ്ടേയിരിക്കും; തനിയെയിരിപ്പതിനേ-ജീവിതത്തെ ധന്യമാക്കുന്ന 

കാര്യത്തില്‍ അവനവന്‍ പ്രയത്നിച്ചെങ്കിലേ; തരമായ്‌ വരു-എന്തെങ്കിലും 

സാദ്ധ്യമാവൂ. 

അച്ഛനും അമ്മയും ആത്മസഖികളായിക്കഴിയുന്ന കൂട്ടുകാരും അടുത്ത 

സ്നേഹമുള്ള അയല്‍പക്കക്കാരും അധികനാള്‍ കൂടെയുണ്ടാകാതെ എന്നും 
ജനിച്ചും മരിച്ചും പിരിഞ്ഞുപൊയ്ക്കോണ്ടേയിരിക്കും. ജീവിതത്തെ ധന്യമാ 
ക്കുന്ന കാര്യത്തില്‍ അവനവന്‍ പ്രയത്നിച്ചെങ്കിലേ എന്തെങ്കിലും സാദ്ധ്യ 
മാകൂ. 


തനിയെയിരിപ്പതിനേ തരമായ്‌ വരൂ 


ജഡശരീരങ്ങളില്‍ ഭ്രമിച്ച്‌ ബന്ധുത്വവും സൌഹൃദവും പറഞ്ഞിരു 
ന്നാല്‍ അതിനൊക്കെ ഒരു പരിമിതിയുണ്ടെന്നോര്‍ക്കണം. ബന്ധുക്കളുംമറ്റും 
ഏതുനിമിഷവും നമ്മില്‍നിന്നുവേര്‍പിരിയാം നാം അവരില്‍നിന്നു വേര്‍പി 
രിയാം. ഇനിയും ആരൊക്കെ അടുത്തുണ്ടെങ്കിലും ഈ ജഡദേഹം ജീര്‍ണ്ണി 
ച്ചുനശിക്കുകതന്നെ ചെയ്യും. അക്കാരൃത്തിലും ബന്ധുമിത്രാദിക്കു ചെയ്യാ 
വുന്ന സഹായം വളരെ പരിമിതമാണ്‌. ദേഹം വേര്‍പെടുമ്പോള്‍ പ്രാണപ്രിയ 
രായ ബന്ധുക്കള്‍പോലും നോക്കിനില്‍ക്കാനല്ലാതെ മറ്റൊന്നിനും കഴിവു 
ണ്ടാകയില്ല. അതുകൊണ്ട്‌ ബന്ധുമിത്രാദിയുമൊത്തു കഴിയവേതന്നെ പരമ 
സത്യത്തെക്കൂടി തിരയുകയും ഭഗവത്കാരുണ്യം നേടുകയും വേണ്ടതാണ്‌ 
എന്നുസൂചന. 

ലോകത്തുള്ള എല്ലാം നശ്വരമായതുകൊണ്ട്‌ താന്‍ സദാ തന്നോടൊപ്പ 
മുള്ള ഭഗവാനെത്തന്നെ ശരണം പ്രാപിക്കുന്നു എന്നാണു ഭക്തന്റെ പ്രഖ്യാ 
പനം: - 


95 അണയലിരുന്നരുളീടുമനുഗ്രഹം 
ദിനമണിചൂടിയ തമ്പുരാനിതെന്നും 
അണുവളവും പിരിയാതെയിരിക്കുമെന്‍ 
മണികള്‍ നമുക്കുവരും പിണിതീര്‍ത്തിടും. 
ഇതെന്നും-ഇവിടെ എപ്പോഴും; അണുവളവും പിരിയാതെയിരിക്കും- 
ലേശംപോലും എന്നില്‍നിന്നും വിട്ടുപോകാതെയിരിക്കുന്ന; ദിനമണിചൂടിയ 
-സൂര്യനെ ശിരസ്സിലണിഞ്ഞിട്ടുള്ള; എന്‍തമ്പുരാന്‍-പര[്രഹ്മപ്രതീകമായ 
ശിവന്‍; അണയലിരുന്നു-കുടെ ഉള്ളില്‍ത്തന്നെ ഇരുന്നുകൊണ്ട്‌; അനുഗ്രഹം 
അരുളീടും-അനുഗ്രഹം ചൊരിയും; നമുക്കു മണികള്‍ വരും-നമുക്കു നന്മ 
കള്‍ വന്നുചേരും; പിണി തീര്‍ത്തിടും- ക്ലേശങ്ങളെല്ലാം ഇല്ലാതാക്കും. 
ഇവിടെ എപ്പോഴും ലേശംപോലും എന്നില്‍നിന്നും വിട്ടുപോകാതെയി 
രിക്കുന്ന, സൂര്യനെ ശിരസ്സിലണിഞ്ഞിട്ടുള്ള പര്രബഹ്മപതീകമായ ശിവന്‍കൂടെ 
ഉള്ളില്‍ത്തന്നെയിരുന്നുകൊണ്ട്‌ അനുഗ്രഹം ചൊരിയും. നമുക്കു നന്മകള്‍ 
വന്നുചേരും; ക്ലേശങ്ങളെല്ലാം ഇല്ലാതാകും. 


ശിവശതകം 275 


ദിനമണി ചൂടിയ തമ്പുരാന്‍ 


ശിവന്‍ ചന്ദ്രചൂഡന്‍ എന്നാണല്ലോ പ്രസിദ്ധി. പിന്നെ “ദിനമണി ചൂടിയ 
തമ്പുരാന്‍” എന്നെങ്ങനെ പറഞ്ഞു. യോഗിമാര്‍ക്ക്‌ സഹസ്രാരപത്മത്തില്‍ 
സൂര്യരുപനായി പ്രകാശിക്കുന്ന പരമാത്മാവിന്റെ സാക്ഷാത്ക്കാരമാണ്‌ പര 
മപ്രധാനം. ശിരസ്സിന്റെ ഉപരി മദ്ധൃഭാഗത്തായിട്ടാണ്‌ സഹ്രസാരപത്മം. ഇവി 
ടത്തെ സാക്ഷാത്കാരത്തിനു സഹ്രസാരസൂര്യന്‍ എന്നാണു പറയാറുള്ളത്‌. 
അതുകൊണ്ടാണ്‌ 'ദിനമണിചൂടിയ തമ്പുരാന്‍ “എന്നു പറഞ്ഞിരിക്കുന്നത്‌. 
ഈ പ്രയോഗം മറ്റൊരു കാര്യംകൂടി സൂചിപ്പിക്കുന്നു. ആയിരം കിരണങ്ങ 
ളോടുകൂടിയ സൂര്യനെപ്പോലെ സഹസ്രാരപത്മത്തില്‍ അനുഭവപ്പെടുന്ന 
സാക്ഷാത്കാരവും പൂര്‍ണ്ണമല്ല. സര്‍വ്വവ്യാപിയായ ബോധാനന്ദവസ്തുവിലെ 
അംശംമാത്രമാണത്‌. ജ്ഞാന സാക്ഷാത്ക്കാരം അതിനുമപ്പുറം ഘനീഭവി 
ച്ചുനില്‍ക്കുന്ന ഒരാനന്ദസത്തയുടെ സാക്ഷാത്കാരമാണ്‌. ആ ആനന്ദസത്ത 
ശിരസ്സില്‍ ചൂടിയിരിക്കുന്ന ഒരു സൂര്യന്‍ മാത്രമാണ്‌ സഹ്രസാരസാക്ഷാത്‌ 
കാരം. ഇനിയും ആകാശത്തില്‍ മറ്റൊരാധാരവുമില്ലാതെ ഉദിച്ചുയരുന്ന 
സാക്ഷാല്‍ സൂര്യനെത്തന്നെ ഭഗവാന്റെ ശിരസ്സിലെ അലങ്കാരമായി അംഗീക 
രിച്ചാലും ദോഷമൊന്നും വരാനില്ല. സദാഉള്ളില്‍ പ്രതീകമായോ ആത്മാ 
വായോ വര്‍ത്തിക്കുന്ന ഭഗവാനെ ശരണം പ്രാപിച്ചാല്‍ ആദ്ദേഹം അനുഗ്ര 
ഹിച്ച്‌ എല്ലാ ക്ലേശങ്ങളും ഒഴിവാക്കിത്തരുമെന്ന്‌ ഭാവം. 


സത്യമാര്‍ഗ്ഗത്തില്‍ ചരിക്കാനും ഗംഗാമൃതം പകര്‍ന്നനുഭവിക്കാനും 
തനിക്ക്‌ കരുത്തുണ്ടാക്കിത്തരണം എന്നാണിനി പ്രാര്‍ത്ഥിക്കുന്നത്‌ :- 


96 പിണിയിനിക്കണയാതെയിനിത്തിരു- 
പ്പണിവിടയ്ക്കൊരുഭക്തിയുറയ്ക്കണം 
തണലിലിരുന്നരുളുന്നതു ചെഞ്ചിട- 
യ്ക്കണിയുമംബരഗംഗയുടേതിര. 

ഇനി-ഇനിമേല്‍; പിണിയിനിക്കണയാതെ-എനിക്കു ക്ലേശമൊന്നും ഉണ്ടാ 
കാതെ; തിരുപ്പണിവിടയ്ക്ക്‌- ഭഗവാന്റെ കല്പനകേട്ടു നടക്കുന്നതിന്‌; ഒരു ഭക്തി 
യുറയ്ക്കണം-തക്കഭക്തിയുണ്ടാകണം. തണലിലിരുന്നരുളുന്നത്‌- ഭഗവാന്റെ 
തലയില്‍ ഒളിഞ്ഞിരിക്കുന്നത്‌; ചെഞ്ചിടയ്ക്ക്‌-ചുവന്ന ജടയില്‍; അണിയും- 
അണിഞ്ഞിരിക്കുന്ന; അംബരഗംഗയുടേ-ദേവഗംഗയുടെ; തിര-കല്ലോലമാ 
ണെന്നു ഞാനറിയുന്നു. 
ഇനിമേല്‍ എനിക്കു ക്ലേശമൊന്നും ഉണ്ടാകാതെ ഭഗവാന്‍െറ കല്‍പന 
കേട്ടു നടക്കുന്നതിനു തക്ക ഭക്തിയുണ്ടാകണം. ഭഗവാന്‍െറ തലയില്‍ ഒളി 
ഞ്ഞിരിക്കുന്നത്‌ ചുവന്ന ജടയില്‍ അണിഞ്ഞിരിക്കുന്ന ദേവഗംഗയുടെ 
കല്ലോലമാണെന്നു ഞാന്‍ അറിയുന്നു 


തിരുപ്പണിവിട 


ഭഗവാന്റെ കല്‍പനകേട്ടുനടക്കല്‍. പണി എന്ന പദത്തിനു കല്‍പന 
എന്നര്‍ത്ഥം. വിട എന്നതിന്‌ കേട്ടുനടക്കുക എന്നും. ഭക്തി നല്ലവണ്ണം ഉറച്ചാല്‍ 


276 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


ജീവിതത്തിലെ ഏതുകാര്യം നിര്‍വ്വഹിക്കുന്നതിലും ഭഗവാന്റെ വ്യക്തമായ 
നിര്‍ദ്ദേശം ഉള്ളില്‍ തെളിയും. മഹാന്മാരായ ഭക്തന്മാരെല്ലാം അങ്ങനെയാണ്‌ 
ജീവിതകാര്യങ്ങള്‍ മുന്നോട്ടു കൊണ്ടു പോയിട്ടുള്ളത്‌. ഭഗവാന്‍െറ 
കല്‍പനകേട്ടു നടന്നാല്‍ ദേവഗംഗയുടെ അമൃതംനുകര്‍ന്ന്‌ ആനന്ദിക്കാനും 
ഇടവരും. ഈ കാര്യങ്ങളാണിവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്‌. 


ഭഗവാന്റെ ജടയില്‍ ഒളിഞ്ഞിരിക്കുന്ന അംബരഗംഗയുടെ തിരകാണാനി 
ടയായാല്‍ എന്താണു ഫലം? അതാണ്‌ അടുത്ത പദ്യത്തില്‍ വിവരിക്കുന്നത്‌. 


97 അണിമുടിക്കണയും തിരമാലയില്‍ 
തണിയുമെന്‍ വ്യസനങ്ങളതൊക്കെയും 
പണിയറുപ്പതിനെപ്പൊഴുമത്തിരു- 
ക്കണികള്‍ കാട്ടുക കാമവിനാശന! 
അണിമുടിക്കണയും-ഭഗവാന്റെ മനോഹരമായ ജടയില്‍ ഒളിഞ്ഞിരി 
ക്കുന്ന; തിരമാലയില്‍-ദേവഗംഗയുടെ കല്ലോലത്തില്‍; എന്‍ വ്യസനങ്ങളൊ 
ക്കെയും-എന്റെ എല്ലാ സംസാരക്ലേശങ്ങളും; തണിയും-മുങ്ങിമറയും; കാമ 
വിനാശന-കാമനെ എരിച്ചു ചാമ്പലാക്കിയവനേ അഥവാ കാമങ്ങളെയെല്ലാം 
നശിപ്പിക്കുന്നവനേ; പണിയറുപ്പതിന്‌-കര്‍മ്മബന്ധം മുറിച്ചുകളയുന്നതിന്‌; 
അത്തിരുക്കണികള്‍-അങ്ങയുടെ രൂപവുമായി ബന്ധപ്പെട്ട ഇത്തരം ദിവ്യദര്‍ശ 
നങ്ങള്‍ എപ്പോഴും-സദാസമയം കാട്ടുക-കാണിച്ചുതന്നനുഗ്രഹിക്കുക. 
ഭഗവാന്‍െറ മനോഹരമായ ജടയില്‍ ഒളിഞ്ഞിരിക്കുന്ന ദേവഗംഗയുടെ 
കല്ലോലത്തില്‍ എന്‍െറ എല്ലാ സംസാരക്ലേശങ്ങളും മുങ്ങിമറയും; കാമനെ 
എരിച്ചു ചാമ്പലാക്കിയവനേ അഥവാ കാമങ്ങളെയെല്ലാം നശിപ്പിക്കുന്നവനേ, 
കര്‍മ്മബന്ധം മുറിച്ചുകളയുന്നതിന്‌ അങ്ങയുടെ രൂപവുമായി ബന്ധപ്പെട്ട 
ഇത്തരം ദിവ്യദര്‍ശനങ്ങള്‍ സദാസമയം കാണിച്ചുതന്നനുഗ്രഹിക്കുക. 


ദേവഗംഗയുടെ പ്രതീകരഹസ്യം ഇരുപത്തെട്ടാം പദ്യത്തിന്റെ 
വ്യാഖ്യാനം നോക്കിയറിയിക്കുക. 


നൃത്തംവച്ച്‌ ആനന്ദമൂര്‍ത്തിയായി അടുക്കുന്ന ഭഗവാന്റെ തിരുമുഖം 
കണ്ടു സുഖിക്കാനിടവരണമെന്നാണ്‌ ഭക്തന്റെ ആഗ്രഹം:- 


98 പണിയുമപ്ഫണിമാല പിരിച്ചുചേര്‍- 
ത്തണിയുമച്ചിടയാടിവരുന്ന നി- 
ന്നണിമുഖാംബുജമക്ഷികള്‍കൊണ്ടിനി- 
ക്കണിയണം കരുണാകലശാംബുധേ! 


കരുണാകലശാംബുധേ-കരുണ്യപ്പാല്‍ക്കടലായി വിളങ്ങുന്ന അല്ലയോ 
ഭഗവാനേ; പണിയുമപ്ഫണിമാല-പത്തിതാഴ്ത്തിക്കുമ്പിടുന്ന സര്‍പ്പമാല; പിരി 
ച്ചുചേര്‍ത്തു-പിരിചേര്‍ത്തുമുറുക്കി; അണിയും-കെട്ടിവച്ചിരിക്കുന്ന; ചെഞ്ചിട 
യാടി-ചുവന്നു മനോഹരമായ ജടന്യത്തത്തില്‍ ആട്ടി അഥവാ ഭക്തനോടുള്ള 
കാരുണ്യം കൊണ്ട്‌ ആട്ടി;വരുന്ന- അടുക്കുന്ന; നിന്നണിമുഖാംബുജം-അങ്ങ 
യുടെ താമരപോലെ വിളങ്ങുന്ന സുന്ദരമുഖം; അക്ഷികള്‍കൊണ്ട്‌-ഈ പുറം 


ശിവശതകം 277 


കണ്ണുകള്‍ കൊണ്ട്‌; ഇനിക്കണിയണം-കണ്ട്‌ ഹൃദയത്തില്‍ പ്രതിഷ്ഠിക്കാനി 
ടവരണം. 
കാരുണ്യപ്പാല്‍ക്കടലായി വിളങ്ങുന്ന അല്ലയോ ഭഗവാനേ, പത്തിതാഴ്‌ 
ത്തിക്കുമ്പിടുന്ന സര്‍പ്പമാല പിരിചേര്‍ത്തു മുറുക്കിക്കെട്ടിവച്ചിരിക്കുന്ന ചുവന്ന 
മനോഹരമായ ജട നൃത്തത്തില്‍ ആട്ടി അഥവാ ഭക്തനോടുള്ള കാരുണ്യം 
കൊണ്ട്‌ ആട്ടി അടുക്കുന്ന അങ്ങയുടെ താമരപോലെ വിളങ്ങുന്ന സുന്ദരമുഖം, 
ഈ പുറംകണ്ണുകള്‍കൊണ്ടു കണ്ട്‌ ഹൃദയത്തില്‍ പ്രതിഷ്ഠിക്കാന്‍ ഇടവരണം. 


അകവും പുറവും നിറഞ്ഞു ഭഗവാനെ കാണാറാകണം എന്നു താല്പര്യം. 


ദേവഗംഗാകല്ലോലങ്ങളില്‍ കളിയാടുന്ന സര്‍പ്പങ്ങളോടുകൂടി ആ ജട 
കാണാറാകണമെന്നാണ്‌ ഭക്തന്‍ കൊതിക്കുന്നത്‌. അഥവാ ഇഡ, പിംഗള, 
സുഷുമ്ന തുടങ്ങിയ നാഡികളില്‍ ശീതളപ്രാണധാര പ്രവഹിച്ച്‌ താന്‍ സഹ 
സ്രാരപത്മത്തിലെ ആത്മദര്‍ശനത്തിനു കരുത്തനായിത്തീരണമെന്നാണ്‌ 
ഭക്തന്‍ ഇനി പ്രാര്‍ത്ഥിക്കുന്നത്‌: - 


99 അമരവാഹിനിപൊങ്ങിവരും തിര- 
യ്ക്കമരമെന്നകണക്കു പടങ്ങളും 
സമരസത്തില്‍ വിരിച്ചരവങ്ങളോ- 
ടമരുമച്ചിടയാടിയടുക്കണം. 
അമരവാഹിനി-ദേവഗംഗ അഥവാ ശീതളപ്രാണധാര; പൊങ്ങിവരും 
തിരക്ക്‌-ഒഴുകിവരുമ്പോഴുണ്ടാകുന്ന തിരയെ അഥവാ ശരീരത്തില്‍ മുഴുവന്‍ 
വ്യാപിക്കുമ്പോഴുണ്ടാകുന്ന ചലനത്തെ; അമരമെന്ന കണക്ക്‌-തടയാനുള്ള കപ്പ 
ലിന്റെ പുറകുഭാഗമെന്നപോലെ അഥവാ മനസ്സാകുന്ന കപ്പലിന്റെ പുറംഭാഗ 
മെന്നപോലെ; സമരസത്തില്‍ പടങ്ങളും വിരിച്ച്‌-ഒരേ രൂപത്തില്‍ പത്തികളും 
വിടര്‍ത്തി അഥവാ ഒരേ രൂപത്തില്‍ അഗ്രഭാഗങ്ങള്‍ തജോമയങ്ങളായി വിക 
സിച്ച്‌; അരവങ്ങളോടമരും-കാണപ്പെടുന്ന സര്‍പ്പങ്ങളാല്‍ ചുറ്റപ്പെട്ട്‌ അഥവാ 
ഇഡ, പിംഗള, സുഷുമ്ന തുടങ്ങിയ നാഡീവ്യൂഹത്താല്‍ വലയിതമായി; അച്ചി 
ടയാടിയടുക്കണം-ജടചൂടിയ ഭഗവദ്രുപം നൃത്തംവച്ച്‌ അടുത്തെത്താന്‍ ഇട 
യാകണം. 
ദേവഗംഗ അഥവാ ശീതള്രാണധാര ഒഴുകിവരുമ്പോഴുണ്ടാകുന്ന 
തിരയെ അഥവാ ശരീരത്തില്‍ മുഴുവന്‍ വ്യാപിക്കുമ്പോഴുണ്ടാകുന്ന ചലനത്തെ 
തടയാനുള്ള കപ്പലിന്റെ പുറംഭാഗമെന്നപോലെ അഥവാ മനസ്സാകുന്ന കപ്പ 
ലിന്റെ പുറംഭാഗമെന്നപോലെ ഒരേ രൂപത്തില്‍ പത്തികളും വിടര്‍ത്തി അഥവാ 
ഒരേ രൂപത്തില്‍ അഗ്രഭാഗങ്ങള്‍ തേജോമയങ്ങളായി വികസിച്ച്‌ കാണപ്പെ 
ടുന്ന സര്‍പ്പങ്ങളാല്‍ ചുറ്റപ്പെട്ട്‌ അഥവാ ഇഡ, പിംഗള, സുഷുമ്ന തുടങ്ങിയ 
നാഡീവ്യൂഹത്താല്‍ വലയിതമായി ജടചൂടിയ ഭഗവ്രദൂപം നൃത്തംവച്ച്‌ അടു 
ത്തെത്താന്‍ ഇടയാകണം. 


ശിവപ്രതീകത്തിലെ ദേവഗംഗ ശീതളപ്രാണധാരയെയും സര്‍പ്പങ്ങള്‍ 
നാഡീവ്യൂഹത്തെയും പ്രതിനിധാനം ചെയ്യുന്നു എന്നു കാണേണ്ടതാണ്‌. 
കുണ്ഡലിനിപ്പാട്ടിലെ കുണ്ഡലിനീയോഗവിവരണം നോക്കുക. 


278 ശ്രീനാരായണ ഗുരുദേവക്ൃയതികശീ സമ്മുര്ണദ്യാഖ്യാനം - ഭാഗം 1 


ഭഗവാനെ ഭജിച്ചുഭജിച്ച്‌ ഒടുവില്‍ അഖണ്ഡാനുഭൂതിയിലെത്തി ഹൃദയ 
കുമുദം വികസിച്ച്‌ സര്‍വ്വ ആനന്ദസ്വരൂപനായ ഭഗവാനെത്തന്നെ കാണാന്‍ 
ഇടവരണമെന്ന്‌ പ്രാര്‍ത്ഥിച്ചുകൊണ്ട്‌ സ്തോത്രം ഉപസംഹരിക്കുകയാണ്‌ 
നൂറാം പദ്യത്തില്‍ : - 


100 കുളിര്‍മതികൊണ്ടു കുളിര്‍ത്തു ലോകമെല്ലാ- 
മൊളിതിരളുന്നൊരുവെണ്ണിലാവുപൊങ്ങി 
തെളുതെളെ വീശിവിളങ്ങി ദേവലോക - 
ക്കുളമതിലാമ്പല്‍വിരിഞ്ഞുകാണണം മേ. 
കുളിര്‍മതികൊണ്ട്‌-സത്യത്തിന്റെ അഖണ്ഡാനുഭൂതിയില്‍ക്കൂടി; ലോക 
മെല്ലാം കുളിര്‍ത്ത്‌-ജഗത്താകെ ബ്രഹ്മാനന്ദം കൊണ്ടു നിറഞ്ഞതായി അനുഭ 
വിച്ച്‌; ഒളിതിരളുന്നൊരു വെണ്ണിലാവു പൊങ്ങി-കാന്തിതിങ്ങുന്ന ശാന്തി എങ്ങും 
വ്യാപിച്ച്‌; തെളുതെളെ വീശിവിളങ്ങി-മിന്നിമിന്നി തിരയടിച്ചുയര്‍ന്ന്‌, ദേവലോ 
കക്കുളമതില്‍-ഈ ലോകത്തെ ഒരു സ്വര്‍ഗ്ഗമാക്കി മാററി അതിലെ ഒരു ചെറു 
പൊയ്കയായ എന്റെ ദേഹത്തില്‍; ആമ്പല്‍ - ഹൃദയമാകുന്ന ആമ്പല്‍; 
വിരിഞ്ഞു കാണണം മേ-വികസിച്ച്‌ എനിക്കുകാണാന്‍ ഇടയാകണം. 
സത്യത്തിന്റെ അഖണ്ഡാനുഭൂതിയില്‍ക്കൂടി ജഗത്താകെ ബ്രഹ്മാനന്ദം 
കൊണ്ടുനിറഞ്ഞതായി അനുഭവിച്ച്‌ കാന്തിതിങ്ങുന്ന ശാന്തി എങ്ങും വ്യാപിച്ച്‌ 
മിന്നിമിന്നി തിരയടിച്ചുയര്‍ന്ന്‌ ഈ ലോകത്തെ ഒരു സ്വര്‍ഗ്ഗമാക്കിമാറ്റി അതിലെ 
ഒരു ചെറു പൊയ്കയായ എന്റെ ദേഹത്തില്‍ ഹൃദയമാകുന്ന ആമ്പല്‍ വിക 
സിച്ച്‌ എനിക്ക്‌ കാണാന്‍ ഇടയാകണം. 


ആമ്പല്‍ വിരിഞ്ഞു കാണണം മേ 


എന്റെ ഹൃദയമാകുന്ന ആമ്പല്‍ വികസിക്കണം. ചന്ദ്രനാണല്ലോ ആമ്പ 
ലിന്റെ കമിതാവ്‌. ചന്്രകരസ്പര്‍ശംകൊണ്ടേ ആമ്പല്‍ വികസിക്കൂ. ഹൃദയ 
മാകുന്ന ആമ്പല്‍ വികസിക്കാന്‍ ഏതു ചന്ദ്രന്റെ സ്പര്‍ശമാണ്‌ ആവശ്യം? 
അഖണ്ഡാനുഭൂതി യാകുന്ന കുളിര്‍മതിയുടെ സ്പര്‍ശം. കുളിര്‍മതി എന്ന 
പദത്തിനു ചന്ദ്രന്‍ എന്നും അഖണ്ഡാനുഭൂതിയിലെ സത്യബുദ്ധി എന്നും 
അര്‍ത്ഥം പറയാം. അഖണ്ഡാനുഭൂതിയെന്നാലെന്താണ്‌. സര്‍വ്വത്ര വസ്തു 
ഒന്നേയുള്ളൂ. ലേശംപോലും പലതില്ല എന്ന അനുഭവമാണ്‌ അഖണ്ഡാനു 
ഭൂതി. ബുദ്ധി ഇതനുഭവിക്കാന്‍ തുടങ്ങിയാല്‍ ലോകമെങ്ങും പ്രകാശവും 
ശാന്തിയും കൊണ്ട്‌ നിറഞ്ഞതായി അനുഭവപ്പെടും. ഇങ്ങനെ പുറത്തെങ്ങും 
നിറഞ്ഞനുഭവിക്കുന്ന ശാന്തിയും പ്രകാശവുമാണ്‌ അഖണ്ഡാനുഭൂതിയാകുന്ന 
കുളിര്‍മതിയുടെ ഒളിതിരളുന്ന വെണ്ണിലാവ്‌. തുടര്‍ന്ന്‌ ഈ ലോകം സാക്ഷാത്‌ 
സ്വര്‍ഗ്ഗലോകം തന്നെയായി മാറും. ഈ സ്വര്‍ഗ്ഗത്തിലെ ഒരു ചെറുപൊയ്ക 
യാണു സാധകന്റെ ദേഹമെന്നിരിക്കട്ടെ. ഭക്തനാവശ്യപ്പെടുന്നത്‌ ദേഹമാകുന്ന 
ഈ പൊയ്കയിലെ ഹൃദയമാകുന്ന ആമ്പല്‍ അഖണ്ഡാനുഭൂതിയാകുന്ന 
കുളിര്‍മതിയുടെ പ്രകാശം നിറഞ്ഞ ശാന്തിയാകുന്ന വെണ്ണിലാവുതട്ടി വിക 
സിക്കാനിടയാകണമെന്നാണ്‌. അതിനു ഭഗവാന്‍ അനുഗ്രഹിക്കണം. ഈ അവ 


ശിവശതകം 279 





സരത്തില്‍ “അഖണ്ഡാനുഭൂതിയിലെഴുംതണ്ടാരില്‍വീണു മധുവുണ്ടാരമിക്കു 
മൊരുവണ്ടാണ്‌ സൂരിസുകൃതി' എന്നു ഗുരുദേവന്‍ ജനനിവരത്നമഞ്ജര? 
യില്‍ പ്രസ്താവിച്ചിട്ടുള്ളത്‌ ഓര്‍മ്മിക്കുന്നത്‌ നന്ന്‌. മനസ്സ്‌ ര്രഹ്മാനുഭൂതി 
കൊണ്ടു കുളിര്‍ത്താല്‍ ലോകം മുഴുവന്‍ കുളിര്‍ത്തതായി അനുഭവപ്പെടും. 
കാലില്‍ ചെരിപ്പുണ്ടെങ്കില്‍ ഭൂമി മുഴുവന്‍ തോലുകൊണ്ടു പൊതിഞ്ഞ 
തായിത്തീരും. തത്ത്വസംപൂര്‍ണ്ണവും ഭക്തിനിര്‍ഭരവുമായ ഈ സ്തോത്രം 
രചിച്ചു ലോകത്തിനു സംഭാവന ചെയ്ത ഗുരുവിന്റെ പാദങ്ങളില്‍ നമുക്കു 
സാഷ്ടാംഗം പ്രണമിക്കാം. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


4 


അര്‍ദ്ധനാരീശ്വരസ്തവം 


പ്രാര്‍ത്ഥനയ്ക്കംഗീകരിക്കാവുന്ന അഞ്ചുമനോഹര പദ്യങ്ങളട 
ങ്ങുന്നതാണ്‌ അര്‍ദ്ധനാരീശ്വരസ്തവം. ഭക്തിരസം നിറഞ്ഞുതിളങ്ങു 
ന്നവയാണ്‌ അഞ്ചുപദ്യങ്ങളും. വേനലില്‍ പെട്ടുഴലുന്നവര്‍ക്ക്‌ മഴയെ 
ന്നപോലെ ജഡചിന്തയില്‍പ്പെട്ടുവരളുന്ന മനുഷ്യചിത്തത്തിന്‌ ചൈത 
ന്യാമൃതം വര്‍ഷിച്ചാശ്വാസമരുളണമെന്ന ആദ്ധ്യാത്മിക പ്രാര്‍ത്ഥനയും 
ഈ പദ്യങ്ങള്‍ ഉള്‍ക്കൊള്ളുന്നു. ഈ പദ്യങ്ങള്‍ ചൊല്ലി നിരന്തരം 
ശിവഭജനം നടത്തുന്നവര്‍ക്ക്‌ പ്രകൃതിജന്യങ്ങളായ ക്ലേശങ്ങള്‍പോലും 
അചിരേണ മാറിക്കിട്ടുന്നതാണ്‌. 


ഈ കൃതിയെക്കുറിച്ച്‌ കേരള സാഹിത്യ അക്കാഡമി റിസര്‍ച്ച്‌ സ്കോള 
റായിരുന്ന ശ്രീ. ജി. പ്രിയദര്‍ശന്‍ നല്‍കിയ വിവരങ്ങള്‍ താഴെചേര്‍ക്കുന്നു. 
1936-ഡിസംബര്‍ ടോം തീയതിയിലെ കേരള കഅമുദിയില്‍ കൃപാമൃതം എന്ന 
തലക്കെട്ടില്‍ ശ്രീ. സി. വി. കുഞ്ഞുരാമനാണ്‌ ഈ കൃതി ആദ്യമായി പ്രസിദ്ധം 
ചെയ്തത്‌. 1069-ല്‍ അരുവിപ്പുറത്തു വച്ചാണ്‌ സാമികള്‍ ഇതു രചിച്ചതെന്ന്‌ 
സി. വി. ഉറപ്പിച്ചുപറയുന്നു. ഇതിന്റെ രചനയെപ്പറ്റി സി. വി. ഇങ്ങനെ വിവരി 
ക്കുന്നു. അക്കാലത്ത്‌ വര്‍ഷമില്ലായ്കയാല്‍ സ്ഥലത്തെ കൃഷികള്‍ മുഴുവന്‍ 
നശിച്ച്‌ നെയ്യാറും വറ്റിവരണ്ട്‌ ജനങ്ങള്‍ക്കു കുടിക്കാന്‍പോലും ജലം കിട്ടാ 
യ്കയാല്‍ സ്ഥലത്തെ ചില മാന്യന്മാര്‍ സ്വാമികളുടെ അടുക്കല്‍ ചെന്നു 
സങ്കടം പറഞ്ഞു. അതുകേട്ടു ആര്‍ദ്രതയുണ്ടായിട്ട്‌ സ്വാമി അല്പനേരം ചിന്താ 
മഗ്നനായിരുന്നു. അതിന്‌ ശേഷം ഈ പദ്യങ്ങള്‍ ചൊല്ലിയെന്നും മഴയുണ്ടാ 
കുമെന്നു പറഞ്ഞ്‌ അവരെ ആശ്വാസപ്പെടുത്തി അയച്ചു എന്നും പറയുന്നു. 
ഒന്നു രണ്ടുമണിക്കൂര്‍ നേരം കഴിഞ്ഞപ്പോള്‍ ഭയങ്കരമായ ഒരു വര്‍ഷമുണ്ടായി. 
നെയ്യാര്‍ കരകവിഞ്ഞ്‌ ഒഴുകുകപോലും ചെയ്തുവത്രേ. 


അയ്യോയീവെയില്‍കൊണ്ടു വെന്തുരുകി വാ- 
ടീടുന്നു നീയെന്നിയേ 
കയ്യേകീടുവതിനു കാണ്‍കിലൊരുവന്‍ 
കാരുണ്യവാനാരഹോ! 
പയ്യാര്‍ന്നീജനമാഴിയില്‍ പതിവതി- 
ന്മുന്നേ, പരന്നുഴിയില്‍ 
പെയ്യാറാകണമേ ഘനാംബു, കൃപയാ 
ഗംഗാനദീധാമമേ! 1 


അര്‍ധനാരീശ്വരസ്തവം 281 


നാടുംകാടുമൊരേകണക്കിനു നശി- 
ച്ചീടുന്നതും നെക്കിന- 
ക്കീടും നീരുമൊഴിഞ്ഞു നാവുകള്‍ വറ- 
ണ്ടീടുന്നതും നിത്യവും. 
തേടും ഞങ്ങളുമുള്ളുനൊന്തുതിരിയും 
പാടും പരീക്ഷിച്ചു നി - 
ന്നീടും നായകനെന്തു നന്മയരുളാ- 
യ്വാനര്‍ദ്ധനാരീശ്വരാ? 2 


ഉട്ടിത്തീറ്റിവളര്‍ത്തുമുമ്പര്‍തടിനീ- 
നാഥന്നുമിപ്പോളുയിര്‍- 
ക്കൂട്ടത്തോടൊരു കൂറുമില്ല, കഥയെന്ത- 
യ്യോ കുഴപ്പത്തിലായ്‌, 
നാട്ടില്‍കണ്ടതശേഷവും ബത നശി - 
ച്ചീടുന്നതും കണ്ടുനീ 
മൂട്ടില്‍ തന്നെയിരുന്നിടുന്നു, മുറയോ? 
മുളര്‍ദ്ധനാരീശ്വരാ! 3 


ദാരിദ്യം കടുതായ്‌, ദഹിച്ചു തൃണവും 
ദാരുക്കളും ദൈവമേ! 

നീരില്ലാതെ നിറഞ്ഞു സങ്കടമഹോ! 
നീയൊന്നുമോര്‍ത്തീലയോ? 

ആരുള്ളിത്ര കൃപാമൃതം ചൊരിയുവാ- 
നെന്നോര്‍ത്തിരുന്നോരിലീ- 

ക്രൂരത്തീയിടുവാന്‍ തുനിഞ്ഞതഴകോ? 
കൂറര്‍ദ്ധനാരീശ്വരാ! 4 


മുപ്പാരൊക്കെയിതാ മുടിഞ്ഞു മുടിയില്‍ 
ചൊല്പൊങ്ങുമപ്പും ധരി- 
ച്ചെപ്പോഴും പരമാത്മനിഷ്ഠയിലിരു- 
ന്നീടുന്നു നീയെന്തഹോ! 
ഇപ്പാരാരിനിയാളുമിപ്പരിഷയി- 
ന്നാരോടുരയ്ക്കുന്നു നിന്‍- 
തൃപ്പാദത്തണലെന്നിയേ തുണ നമു- 
ക്കാരര്‍ദ്ധനാരീശ്വരാ! 5 


വ്യാഖ്യാനം 


ശിവനാണ്‌ അര്‍ദ്ധനാരീശ്വരന്‍. തന്റെ ദേഹം പകുതി ദേവിക്കു നല്‍കി. 
ദേവീരൂപത്തിലാക്കി വര്‍ത്തിക്കുന്നതുനിമിത്തമാണ്‌ അര്‍ദ്ധനാരീശ്വരന്‍ എന്ന 


282 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്ണഡ്യാഖ്യാനം - ഭാഗം 4 


പേരുണ്ടായത്‌. പുരുഷനെയും പുരുഷശക്തിയായ പ്രകൃതിയെയും പ്രതിനി 
ധാനം ചെയ്യുന്നതാണീ ശിവസങ്കല്പം. പുരുഷന്‍ ബ്രഹ്മാവും പ്രകൃതി മായ 
യുമാണ്‌. മഴ പെയ്യാതെ നാടുമുഴുവന്‍ വരള്‍ച്ച ബാധിച്ചു വിഷമിച്ച ഒരു ഘട്ട 
ത്തില്‍ അരുവിപ്പുറത്തു വച്ച്‌ ജനങ്ങള്‍ക്ക്‌ പ്രാര്‍ത്ഥിക്കാനായി ഗുരുദേവന്‍ 
എഴുതിക്കൊടുത്ത അഞ്ചു മനോഹരപദ്യങ്ങളാണ്‌ ഇവ. പ്രകൃതിയെ വശ 
ത്താക്കിയാണല്ലോ പരമാത്മാവ്‌ മഴ മുതലായ സൃഷ്ടി കാര്യങ്ങള്‍ നടത്തു 
ന്നത്‌. അതുകൊണ്ടാണ്‌ അര്‍ദ്ധനാരീശ്വരനെ സ്തുതിച്ചിരിക്കുന്നത്‌. ഭക്തി 
ഭാവം നിറഞ്ഞുതിങ്ങുന്നവയാണ്‌ അഞ്ചുശ്ലോകങ്ങളും. ജഡചിന്തയില്‍പ്പെട്ടു 
വരളുന്ന മനുഷ്യചിത്തത്തിന്‌ ചൈതന്യാമൃതം വര്‍ഷിച്ച്‌ ആശ്വാസമരുളണ 
മെന്ന ആദ്ധ്യാത്മിക പ്രാര്‍ത്ഥനയും ഈ പദ്യങ്ങള്‍ ഉള്‍ക്കൊള്ളുന്നു എന്നു 
കരുതുന്നതില്‍ തെറ്റില്ല. 


1 അയ്യോയീവെയില്‍കൊണ്ടു വെന്തുരുകി വാ- 
ടീടുന്നു നീയെന്നിയേ, 
കയ്യേകീടുവതിന്നു കാണ്‍കിലൊരുവന്‍ 
കാരുണ്യവാനാരഹോ! 
പയ്യാര്‍ന്നീജനമാഴിയില്‍പതിവതി- 
ന്മുന്നേ പരന്നൂഴിയില്‍ 
പെയ്യാറാകണമേ ഘനാംബു കൃപയാ 
ഗംഗാനദീധാമമേ! 
കയ്യേകീടുക-സഹായിക്കുക, പയ്യ്‌-വിശപ്പ്‌, ആഴിയില്‍ പതിയുക-മരി 
ക്കുക; ഘനാംബു-മേഘജലം; കൃപയാ കാരുണ്യത്തോടുകൂടി ഗംഗാനദീ 
ധാമം-ഗംഗാനദിക്കിരിപ്പിടം-ശിവന്‍ ഗംഗയെ തലയില്‍ ചുമന്നുകൊണ്ടിരി 
ക്കുന്നു എന്നു പ്രസിദ്ധി; തലയില്‍ സദാ ചുമക്കുന്ന ജലം എന്തുകൊണ്ടു 
ജനങ്ങള്‍ക്കു നല്‍കാന്‍ മടിക്കുന്നു എന്നു സൂചന. 
കഷ്ടം! ലോകം മുഴുവന്‍ വേനല്‍ നിമിത്തം ചുട്ടുരുകി നശിക്കുന്നു. 
അല്ലയോ ഭഗവന്‍ അങ്ങല്ലാതെ ഈ കഷ്ടസ്ഥിതിയില്‍ സഹായിക്കാന്‍ കാരു 
ണ്യമുള്ള ഒരാള്‍ വേറെയാരുണ്ട്‌? ആഹാരം കിട്ടാതെ വിശന്ന ആളുകള്‍ മരി 
ക്കാനിടവരുന്നതിനു മുന്‍പ്‌ അവിടുന്നു രക്ഷിക്കണം. ഭൂമിയില്‍ സര്‍വ്വ്ര പരന്ന 
മേഘജലം വര്‍ഷിക്കുമാറാകണം. ഭഗവത്കൃപകൊണ്ടേ അതു സാദ്ധ്യമാവൂ. 
അവിടുന്നു സദാ ഗംഗാനദിയുടെ ആവാസസ്ഥാനമാണല്ല്ലോ. 


2 നാടുംകാടുമൊരേകണക്കിനു നശി- 

ച്ചീടുന്നതും നെക്കന- 

ക്കീടുംനീരുമൊഴിഞ്ഞു നാവുകള്‍ വറ- 
ണ്ടീടുന്നതും നിത്യവും 

തേടും ഞങ്ങളുമുള്ളുനൊന്തു തിരിയും 
പാടും പരീക്ഷിച്ചു നി- 

ന്നീടും നായകനെന്തു നന്മയരുളാ- 
യ്വാനര്‍ദ്ധനാരീശ്വര! 


അര്‍ധനാര?ശ്വരസ്തവം 283 


നെക്കിനക്കീടും നീര്‍- ജലാശയങ്ങളില്‍ നിന്നും നെ ക്കിയെടുത്തു നാവു 
നനയ്ക്കുന്ന വെള്ളം; നിത്യവും തേടും-എന്നും ഭജിക്കുന്ന; തിരിയും പാട്‌-പരി 
ഭ്രാന്തി; നായകന്‍-ഈശ്വരന്‍; നന്മയരുളുക-നല്ലതു വരുത്തുക. 
നാടും കാടും ഒരുപോലെ വെയിലേറ്റുണങ്ങി കരിയുന്നു. വറ്റിയ ജലാ 
ശയങ്ങളില്‍ നിന്നും നെക്കിയെടുത്തു നാവു നനയ്ക്കുന്ന വെള്ളവും കിട്ടാ 
തായിരിക്കുന്നു. അതുനിമിത്തം നാവുകള്‍ വരണ്ടുപോയിരിക്കുന്നു. ഞങ്ങ 
ളെന്നും അങ്ങയെ ഭജിക്കുന്നവരല്ലേ? ഇന്നിതാ ഹൃദയം നൊന്തു പരിഭ്രമിക്കു 
ന്നു. ഈ ദുരിതത്തില്‍ ഞങ്ങളെ കണ്ണുതുറന്നു നോക്കിനില്‍ക്കുന്ന ഈശ്വ 
രന്‍ നല്ലതുവരുത്താന്‍ താമസിക്കുന്നതെന്തിന്‌? പ്രകൃതിയെ പൂര്‍ണ്ണമായി വശ 
ത്താക്കിയിട്ടുള്ള അര്‍ദ്ധനാരീശ്വരനാണല്ലോ അവിടുന്ന്‌. 


3 ഈട്ടിത്തീറ്റി വളര്‍ത്തുമുമ്പര്‍തടിനീ- 
നാഥന്നുമിപ്പോളുയിര്‍- 
ക്കൂട്ടത്തോടൊരുകുറുമില്ല, കഥയെന്ത- 
യ്യോ! കുഴപ്പത്തിലായ്‌ 
നാട്ടില്‍ കണ്ടതശേഷവും ബത! നശി- 
ച്ചീടുന്നതും കണ്ടു നീ 
മൂട്ടില്‍ തന്നെയിരുന്നിടുന്നു, മുറയോ? 
മുളര്‍ദ്ധനാരീശ്വര! 
ഉമ്പര്‍തടിനീനാഥന്‍- ഗംഗാധരന്‍, ഉയിര്‍ക്കൂട്ടം-ജീവജാലം, മൂട്ടില്‍തന്നെ 
യിരുന്നിടുന്നു-എല്ലാറ്റിനും ആദികാരണമായി വിളങ്ങുന്നു; മുറയോ-ശരിയോ; 
മൂള്‍-ഒരാശ്വാസ വാക്കു പറയൂ. 
എല്ലാ സുഖങ്ങളും ആഹാരവും തന്നു രക്ഷിച്ചു വളര്‍ത്തുന്ന ഗംഗാപ 
തിയായ ഭഗവാന്‍ ഇപ്പോള്‍ ജീവജാലങ്ങളോട്‌ ഒരു കരുണയുമില്ലെന്നായോ? 
എന്തു പറയാന്‍? കഷ്ടം! എല്ലാം കലങ്ങിമറിഞ്ഞിരിക്കുന്നു. അല്ലയോ ഭഗ 
വന്‍, അങ്ങ്‌ നാട്ടിലുള്ള സകലതും നശിക്കുന്നതു കണ്ടു കണ്ട്‌ ഇതിനെല്ലാം 
ആദികാരണമായി ഇങ്ങനെ വിളങ്ങുന്നു. കഷ്ടം! ഇതു ശരിയാണോ! 
ഭാര്യയ്ക്കു ദേഹം പകുതി നല്‍കിയ അല്ലയോ ഭഗവന്‍ അങ്ങെന്താണൊന്നും 
മിണ്ടാത്തത്‌? എന്തെങ്കിലും ഒരാശ്വാസവാക്കു പറയൂ. 


പ്രപഞ്ചത്തിനാദികാരണമായ ബ്രഹ്മത്തെ തന്നെയാണിവിടെ ശിവരൂപ 
ത്തില്‍ സ്തുതിക്കുന്നതെന്നു വെളിപ്പെടുത്താനാണ്‌ മൂട്ടില്‍തന്നെയിരുന്നു 
എന്നു പ്രയോഗിച്ചിരിക്കുന്നത്‌. 


4 ദാരിദ്യം കടുതായി, ദഹിച്ചു തൃണവും 
ദാരുക്കളും ദൈവമേ! 
നീരില്ലാതെ നിറഞ്ഞു സങ്കടമഹോ! 
നീയൊന്നുമോര്‍ത്തീലയോ? 
ആരുള്ളിത്ര കൃപാമൃതം ചൊരിയുവാ 
നെന്നോര്‍ത്തിരുന്നോരിലീ- 


284. (ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


ര്രൂരത്തീയിടുവാന്‍ തുനിഞ്ഞതഴകോ? 
കൂറര്‍ദ്ധനാരീശ്വര! 
തൃണം,-പുല്ക്‌, ദാരു-വൃക്ഷം നീയൊന്നുമോര്‍ത്തീലയോ ഇതൊന്നും 
അങ്ങ്‌ കണ്ടില്ലെന്നുണ്ടോ? കൃപാമൃത കാരുണ്യാമൃതം, ക്രൂരത്തീ- വേനലാ 
കുന്ന കൊടും തീ, അഴകേ ഉചിതമായി കൂറ്-മൊഴിയൂ. 
ചോറും തൊഴിലുമില്ലാതെ എല്ലായിടത്തും ദാരിദ്യം പെരുകുന്നു. എല്ലാ 
റ്റിനും ഉടമയായ അല്ലയോ ഈശ്വര, പുല്ലുകളും കരിഞ്ഞു ചാമ്പലായി. 
വെള്ളം കിട്ടാത്തതുകൊണ്ട്‌ സര്‍വ്വത്ര സങ്കടമേ കാണാനുള്ളൂ. കഷ്ടം 
ഇതൊന്നും അങ്ങു കണ്ടില്ലെന്നുണ്ടോ? അങ്ങയെപ്പോലെ കാരുണ്യാമൃതം 
പൊഴിക്കുന്നവര്‍ മറ്റാരുമില്ലെന്നായിരുന്നു ഞങ്ങളുടെ ധാരണ. അങ്ങനെയുള്ള 
ഈ ഭക്തന്മാരുടെ മേല്‍ വേനലാകുന്ന കൊടുംതീ കോരിയിടാന്‍ അങ്ങേയ്ക്കു 
തോന്നിയതു ഭംഗിയോ? പകുതി പെണ്‍ദേഹം പൂണ്ടവനേ ഒന്നു മൊഴിയു. 


5 മുപ്പാരൊക്കെയിതാ മുടിഞ്ഞു മുടിയില്‍ 
ചൊല്പൊങ്ങുമപ്പും ധരി- 
ച്ചെപ്പോഴും പരമാത്മനിഷ്ഠയിലിരു 
ന്നീടുന്നു നീയെന്തഹോ! 
ഇപ്പാരാരിനിയാളുമിപ്പരിഷയി- 
ന്നാരോടുരയ്ക്കുന്നു നിന്‍- 
തൃപ്പാദത്തണലെന്നിയേ തുണ നമു- 
ക്കാരര്‍ദ്ധനാരീശ്വരാ! 
മുപ്പാര്‍-മൂന്നു ലോകവും; മുടിയില്‍-തലയില്‍; അപ്പ്‌ പരമ പരിശുദ്ധ 
മെന്നു പേരുകേട്ട ഗംഗാജലം പരമാത്മനിഷ്ഠയില്‍-ബ്രഹ്മാനന്ദത്തില്‍ ലയിച്ച്‌ 
ഇപ്പരിഷ-ദുഃഖിക്കുന്ന ഈ ലോകം ഉരയ്ക്കും ആവലാതിപറയും, തൃപ്പാദത്ത 
ണല്‍--ദിവ്യങ്ങളായ കാലടികളുടെ തണല്‍ 
മൂന്നു ലോകങ്ങളും വേനലേറ്റു ഇതാ ദഹിക്കുന്നു. അല്ലയോ ഭഗവന്‍, 
അവിടുന്നു പ്രസിദ്ധിപെറ്റ ഗംഗാജലം തലയില്‍ ചുമന്നുകൊണ്ട്‌, ബ്രഹ്മാനന്ദ 
ത്തില്‍ ലയിച്ചിരിക്കുന്നു. എന്താണിങ്ങനെ? ഈ ലോകത്തിനി ഉടമയാര്‍? ദുഃഖി 
ക്കുന്ന ഈ ലോകം ഇനി ആരോടു പരാതി പറയും! അല്ലയോ അര്‍ദ്ധനാരീ 
ശ്വര അങ്ങയുടെ കാലടികളുടെ തണലല്ലാതെ ഞങ്ങള്‍ക്കു വേറെ രക്ഷയെന്ത്‌? 


മനുഷ്യന്‍ എന്തൊക്കെ കഴിവുകള്‍ നേടിയാലും അവന്റെ സാമര്‍ത്ഥ്യ 
ത്തിന്‌ ഒരു പരിമിതിയുണ്ട്‌. ആ പരിമിതിക്കപ്പുറം ദൈവത്തെ ആശ്രയിക്കുക 
യല്ലാതെ മറ്റൊരു ഗതിയുമില്ല. സര്‍വ്വജ്ഞനും, സര്‍വ്വശക്തനും ആദികാരണ 
പുരുഷനുമായ പരമാത്മാവിനെ ഏതു രുപത്തിലെങ്കിലും ഭാവനചെയ്ത്‌ 
ആത്മാര്‍ത്ഥമായി അര്‍ത്ഥിച്ചാല്‍ പ്രാര്‍ത്ഥന ഫലിക്കുകതന്നെ ചെയ്യും. മഴ 
പെയ്യിക്കാനുള്ള ഗുരുദേവന്റെ പ്രര്‍ത്ഥന പലയിടങ്ങളിലും ഉടനടി ഫലിച്ചിട്ടു 
ളളതായിട്ടാണ്‌ കേഴ്വി. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


5 


ചിജ്ജഡ ചിന്തനം 


ഈ കൃതി രചിച്ചത്‌ 1881-ലാണെന്നു ചിലര്‍ കരുതുന്നു. എവിടെ 
വച്ചാണിതെഴുതിയതെന്നു കൃത്യമായി അറിഞ്ഞുകൂടാ. സാങ്കേതിക 
പദജഡിലമായ വേദാന്ത ശാസ്ത്രത്തെ ലളിതവും സുന്ദരവുമായ മല 
യാളഭാഷയില്‍ ഇവിടെ പകര്‍ത്തിയിരിക്കുന്നു. ഗുരുദേവന്‍െറ ബ്രഹ്മാ 
നുഭൂതിയുടെ ഉജ്ജ്വലരൂപം ഈ കൃതിയില്‍ സ്പഷ്ടമായി കാണാം. 
ഈ കൃതിയില്‍ സത്യത്തെ സംബോധനചെയ്യുന്ന മധുരമധുരങ്ങളായ 
ഭാഷാപദങ്ങള്‍ ഗുരുദേവന്‍ സ്വയം അനുഭവിച്ച ആത്മാനന്ദത്തില്‍ റി 
വന്നവയാണ്‌. അവ സത്യാന്വേഷിയായ അനുവാചകന്‍െറ ഉള്ളിലും 
അതിരററ ആനന്ദം പകരുന്നു. 


അന്വേഷണത്തിന്‍െറ ആരംഭദശയില്‍ നിലനില്‍പ്പ്‌ ചിത്ത്‌ ജഡം ഇങ്ങനെ 
രണ്ടായി വേര്‍തിരിഞ്ഞു കാണപ്പെടും. അന്വേഷണം മുന്നോട്ടു നീങ്ങി പൂര്‍ 
ത്തിയാകുന്നതോടെ ജഡദര്‍ശനം പാടെ അകന്നു നിലനില്‍പ്പു മുഴുവന്‍ ചിത്തു 
മാത്രമാണെന്നു തെളിയും. സത്യാന്വേഷണത്തിലെ ഈ തുടക്കവും ഒടുക്കവും 
അനുഭവമാധുര്യത്തോടെ ചിത്രീകരിച്ചിരിക്കുകയാണ്‌ പ്രസ്തുത കൃതിയില്‍. 
ഇതു വായിച്ചു മനനംചെയ്യുന്നയാള്‍ അചിരേണ ജഡ്രഭമമകന്നു ചിത്സ്വരു 
പമായ സത്യം സാക്ഷാത്ക്കരിച്ചനുഭവിക്കാന്‍ പ്രാപ്തനായിത്തീരും. 


ഒരുകോടി ദിവാകരരൊത്തുയരും- 

പടി പാരൊടുനീരനലാദികളും 

കെടുമാറു കിളര്‍ന്നുവരുന്നൊരു നിന്‍- 

വടിവെന്നുമിരുന്നു വിളങ്ങിടണം. 1 


ഇടണേയിരുകണ്‍മുനയെന്നിലതി- 
ന്നടിയന്നഭിലാഷമുമാപതിയേ ! 

ജഡമിന്നിതുകൊണ്ടു ജയിക്കുമിതി- 
ന്നിടയില്ലയിരിപ്പതിലൊന്നിലുമേ. 2 


നിലമോടു നെരുപ്പുനിരന്നൊഴുകും 
ജലമാശുഗനംബരമഞ്ചിലുമേ 

അലയാതെയടിക്കടി നല്‍കുക നിന്‍- 

നിലയിന്നിതുതന്നെ നമുക്കു മതി. 3 


286 ശ്രീനാരായണ ഗുരുദേവക്ൃയതികശീ സത്മുര്ണവ്യാഖ്യാനം - ഭാഗം 7 


മതിതൊട്ടു മണംമുതലഞ്ചുമുണര്‍- 

ന്നരുളോളവുമുള്ളതു ചിന്മയമാം 

ക്ഷിതിതൊട്ടിരുളോളമഹോ ! ജഡമാ- 
മിതുരണ്ടിലുമായമരുന്നഖിലം. 4 


അഖിലര്‍ക്കുമതിങ്ങനെതന്നെ മതം 

സുഖസാദ്ധ്യമിതെന്നു ശുകാദികളും 

പകരുന്നു പരമ്പരയായ്‌ പലതും 

ഭഗവാനുടെ മായയഹോ! വലുതേ. 5 


വലുതും ചെറുതും നടുമദ്ധ്യവുമാ- 

യലയററുയരുന്ന ചിദംബരമേ ! 

മലമായയിലാണു മയങ്ങി മനം 

നിലവിട്ടു നിവര്‍ന്നലയാതരുളേ. 6 


അരുളേ തിരുമേനിയണഞ്ഞിടുമീ- 

യിരുളേ, വെളിയേ, യിടയേ, പൊതുവേ ! 

കരളേ, കരളിങ്കലിരിക്കുമരും- 

പൊരുളേ, പുരിമൂന്നുമെരിച്ചവനേ ! 7 


എരികയ്യതിലേന്തിയിറങ്ങിവരും 

തിരുമേനി ചിദംബരമെന്നരുളും 

പൂരിതന്നിലിരുന്നു പുരംപൊരിചെ- 
യ്തരുളുന്നതുതന്നെയൊരദ്ഭുതമാം. 8 


പുതുമാംകനി പുത്തമൃതേ, ഗുളമേ, 

മധുവേ, മധുരക്കനിയേ, രസമേ, 

വിധിമാധവരാദി തിരഞ്ഞിടുമെന്‍ 

പതിയേ, പദപങ്കജമേ ഗതിയേ. 9 


ഗതി നീയടിയന്നു ഗജത്തെയുരി- 

ച്ചതുകൊണ്ടുടചാര്‍ത്തിയ ചിന്മയമേ, 
ചതിചെയ്യുമിരുട്ടൊരുജാതി വിടു- 
ന്നതിനിന്നടിയന്നരുളേകണമേ. 10 


വ്യാഖ്യാനം 


ചിത്തും ജഡവും 


നിലനില്‍പ്പിന്‍െറ പൂര്‍ണ്ണ രഹസ്യം ഭാരതീയരായ ഉൃഷിമാര്‍ക്ക്‌ സൂര്യ 
തുല്യം തെളിഞ്ഞിട്ടുണ്ട്‌. അതു തെളിച്ചു കാട്ടിത്തരാന്‍ അത്യന്ത്യം ലളിതങ്ങ 
ലയ 4 ) ച്ചു 


ഛിജ്ജഡചിന്തനം 287 


ളായ അനേകം വിചാരമാര്‍ഗ്ഗങ്ങള്‍ അവര്‍ മുന്നോട്ടു വച്ചിട്ടുണ്ട്‌. അത്തരം 
വിചാരമാര്‍ഗ്ഗങ്ങളില്‍ സുതരാം ലളിതമായ ഒന്നാണ്‌ ചിജ്ജഡചിന്തനം. 
ചിത്തിനെയും ജഡത്തെയും കുറിച്ചുള്ള ചിന്തനമാണ്‌ ചിജ്ജഡചിന്തനം. 
വേദാന്ത കൃതികളില്‍ സവിസ്തരം നീണ്ട നീണ്ട ചര്‍ച്ചകള്‍ക്കു വിഷയമായി 
ട്ടുള്ള ഈ ചിന്താപദ്ധതിയുടെ സമഗ്രചര്‍ച്ചയുള്‍ക്കൊള്ളുന്നതാണ്‌ ഗുരുദേ 
വന്‍െറ ചിജ്ജഡചിന്തനം എന്ന ചെറുകൃതി. അധികവും പച്ച മലയാളവാക്കു 
കളുള്‍ക്കൊള്ളുന്ന ഒരു പ്രഡവേദാന്തകൃതിയാണിത്‌. ഈണത്തില്‍ താള 
ലയങ്ങളൊപ്പിച്ച്‌ പാടി രസിക്കാവുന്ന പത്തു കൊച്ചു പദ്യങ്ങളില്‍ പൂര്‍ണ്ണ 
സത്യം തെളിച്ചു കാട്ടിത്തരാന്‍ കഴിവുള്ള വേദാന്തചിന്ത ഉള്ളടക്കം ചെയ്തി 
രിക്കുകയാണ്‌. പ്രാസഭംഗിയും ശബ്ദശയ്യയും പരിഗണിക്കുമ്പോള്‍ വാഗ്ദേ 
വിയെ വശപ്പെടുത്തിയിട്ടുള്ള ക്രാന്തദര്‍ശിയായ ഒരു കവിയെയും നമുക്ക്‌ ഈ 
കൃതിയില്‍ കാണാന്‍ കഴിയും. സര്‍വ്വോപരി സിദ്ധാന്തത്തെക്കാള്‍ അതു 
സാധനചെയ്തു തെളിഞ്ഞിട്ടുള്ള അനുഭവത്തിന്‍െറ വിവരണവും മാധുര്യവും 
ഈ കൃതിക്ക്‌ ദിവ്യമായ ഒരു പരിവേഷം ചാര്‍ത്തി സുഖിപ്പിക്കുന്നു. ഒരു സത്യാ 
ന്വേഷിക്കു സന്തതസഹചാരിയാക്കാന്‍ പററിയതാണ്‌ “ചിജ്ജഡചിന്തനം” 
എന്നു നിസ്സംശയം പറയാം. 


ചിത്തെന്ത്‌, ജഡമെന്ത്‌? ദൃക്ക്‌, ദൃശ്യം; ധര്‍മ്മി, ധര്‍മ്മം; വിഷയി, വിഷയം; 
ക്ഷേത്രജ്ഞന്‍, ക്ഷേത്രം; പുരുഷന്‍, പ്രകൃതി; സത്യം, മായ; ആത്മാവ്‌, 
ശരീരം; അക്ഷരം, ക്ഷരം; പരം, അപരം; സത്ത്‌, അസത്ത്‌; എന്നിവയെല്ലാം 
യഥാക്രമം ചിത്തിന്‍െറയും ജഡത്തിന്‍െറയും പര്യായങ്ങളായി ഗണിക്കാവു 
ന്നവയാണ്‌. മനനനിദിധ്യാസനങ്ങളില്‍കൂടി നിലനില്‍പ്പിന്‍െറ ഉള്ളറകളിലേ 
യ്ക്കിറങ്ങിച്ചെന്ന സത്യാന്വേഷകര്‍ക്ക്‌ നിലനില്‍പ്പിന്‍െറ ഭാഗങ്ങളായി രണ്ടേ 
രണ്ടു ഘടകങ്ങളേയുള്ളു എന്ന്‌ വ്യക്തമായി വേര്‍തിരിഞ്ഞു. ആ രണ്ടു ഘട 
കങ്ങളാണ്‌ ചിത്തും ജഡവും. എല്ലാ തലത്തിലും നിലനില്‍പ്പിനെ അനുഭവി 
ക്കുന്ന ബോധമാണ്‌ ചിത്ത്‌. സ്വയം അനുഭവമൊന്നുമില്ലാതെ കേവലം 
ചിത്തിന്‍െറ അനുഭവത്തിനു പാത്രമാവുകമാത്രം ചെയ്യുന്ന ഘടകമാണ്‌ ജഡം. 
ചുരുക്കത്തില്‍ നിലനില്‍പ്പിന്‍െറ എല്ലാ ഘട്ടത്തിലും അനുഭവിക്കുന്നത്‌ ചിത്ത്‌, 
അനുഭവിക്കപ്പെടുന്നതു ജഡം. ഭോക്താവ്‌ ചിത്ത്‌, ഭോജ്യം ജഡം. ഇങ്ങനെ 
യുള്ള ചിത്തും ജഡവും ഇടകലര്‍ന്നവയാണ്‌ സൂക്ഷ്മങ്ങളും സ്ഥുലങ്ങളു 
മായ എല്ലാ പ്രപഞ്ചാനുഭവങ്ങളും. 

ചിത്തിനെയും ജഡത്തെയും വേര്‍തിരിക്കുന്നതെങ്ങനെ ? ഉണ്ടായി നശി 
ക്കുന്നതായി കാണപ്പെടുന്നതൊക്കെ ജഡമാണ്‌. ഉണ്ടാകാത്തതും നശിക്കാ 
ത്തതുമായ ശാശ്വതസത്തയാണ്‌ ചിത്ത്‌. ജനനം, വളര്‍ച്ച, ക്ഷയം, നാശം ഇവ 
യൊക്കെ ജഡത്തിന്‍െറ സ്വഭാവങ്ങളാണ്‌. ഒരു സ്വഭാവ പരിണാമവുമില്ലാതെ 
എന്നുമൊന്നുപോലെ വിലസുന്നതാണ്‌ ചിത്ത്‌. നിരന്തരം പരിണമിക്കുന്നതും 
ഒരിക്കലും പരിണമിക്കാത്തതുമായ രണ്ടു ഘടകങ്ങളുടെ കൂടിക്കലര്‍പ്പാണ്‌ 
പ്രപഞ്ചമെന്നറിഞ്ഞാല്‍തന്നെ സത്യവും അസത്യവും വേര്‍തിരിഞ്ഞു കിട്ടും. 
ഉണ്ടായി നശിക്കുന്നതു അസത്യം. ഉണ്ടാകാതെ നശിക്കാതെ കാണപ്പെടു 
ന്നതു സത്യം. ഈ നിര്‍വ്വചനമനുസരിച്ച്‌ ജഡത്തിന്‍െറ വ്യാപ്തി ഏതുവരെ 


288 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം / 


യാകാം? അതി സൂക്ഷ്മമായ ശക്തി സ്പന്ദനം വരെ ജഡമെന്നാണു വേദാന്തം 
പണ്ടുപണ്ടേ സിദ്ധാന്തിച്ചിട്ടുളളത്‌. അചഞ്ചലവും അപരിണാമിയുമായ ചിത്തില്‍ 
അഥവാ ബോധത്തില്‍ ജഡാത്മികയായ ശക്തി അതിസൂക്ഷ്മമായ സ്പന്ദന 
മാരംഭിക്കുന്നതോടെ ഒരു ശൂന്യതയുടെ പ്രതീതി ഉളവാകുന്നു. ഇതുതന്നെ 
യാണ്‌ ആകാശം അഥവാ സ്പേസ്‌ എന്നറിയപ്പെടുന്ന പ്രപഞ്ചഘടകം. ആ 
കാശം അറിയപ്പെടുന്നതായതുകൊണ്ട്‌ അതു ജഡമാണ്‌. അനന്തമായ ആ 
കാശത്തില്‍ സര്‍വ്വത്ര ഒളിഞ്ഞിരുന്നുകൊണ്ട്‌ ചിത്ത്‌ അതിനെ അറിഞ്ഞുകൊ 
ണ്ടിരിക്കുന്നു എന്നു ചിത്തിനെ സാക്ഷാത്കരിച്ചിട്ടുള്ള ശ്രീനാരായണഗുരു 
ദേവനെപ്പോലുള്ളവര്‍ക്ക്‌ പ്രത്യക്ഷമായി തെളിഞ്ഞിട്ടുണ്ട്‌. ആത്മോപദേശ ശ 
തകത്തിലെ രണ്ടാം പദ്യത്തില്‍ “പരവെളിയിലെ ഭാനുമാനെക്കുറിച്ചു പറഞ്ഞി 
രിക്കുന്നത്‌ ഈ അനുഭവത്തിന്‍െറ വെളിച്ചത്തിലാണ്‌. ‘'ചിജ്ജഡചിന്തനത്തി 
ലെ ഒന്നാം പദ്യം പൂര്‍ണ്ണമായി വ്യാഖ്യാനിച്ചു കഴിയുമ്പോള്‍ ഈ അനുഭവ 
രഹസ്യം കുറേക്കൂടി തെളിയുന്നതാണ്‌. ഈ ആദ്യജഡത്തെ ഉപനിഷത്തു 
കള്‍ “അവ്യക്തം” എന്ന പദം കൊണ്ടാണ്‌ വ്യവഹരിക്കുന്നത്‌. നാമരൂപങ്ങള്‍ 
വേര്‍തിരിയാത്ത ശുന്യസ്ഥിതി എന്നാണ്‌ ‘അവ്യക്ത'ശബ്ദത്തിനര്‍ത്ഥം. അതി 
സൂക്ഷ്മമായ ഈ സ്പന്ദനഘട്ടത്തില്‍ നിന്നും ശക്തി കുറേക്കൂടി പ്രകടരുപ 
ത്തില്‍ സ്പന്ദിക്കാന്‍ തുടങ്ങുന്നതോടെയാണ്‌ 'പ്രാണന്‍' ആവിര്‍ഭവിക്കുന്നത്‌. 
പ്രകാശമയമായ ഈ പ്രാണനെ ഉപനിഷത്തുകള്‍ “മഹാനാത്മാ' എന്നും 
ശാസ്ത്രഗ്രന്ഥങ്ങള്‍ “മഹത്തത്ത്വ'മെന്നും വിളിക്കുന്നു. ഹിരണ്യഗര്‍ഭനെന്നും 
പ്രജാപതിയെന്നും സത്വബുദ്ധിയെന്നും ഇങ്ങനെ വിവിധ നാമങ്ങളില്‍ ഈ 
സ്പന്ദനഘട്ടം അറിയപ്പെടുന്നുണ്ട്‌. ഗുരുദേവന്‍ ആത്മോപദേശ ശതകത്തില്‍ 
“കേവലത്തിന്‍ മഹിമ” എന്നാണിതിനു പേരിട്ടിരിക്കുന്നത്‌. പ്രപഞ്ചത്തെ മുഴു 
വന്‍ വിത്തു വൃക്ഷത്തെയെന്ന പോലെ ഈ സ്പന്ദനഘട്ടം തന്നില്‍ ലയിപ്പി 
ച്ചുവച്ചിരിക്കുന്നതുകൊണ്ട്‌ ഈ പേരുകളൊക്കെ അമ്പര്‍ത്ഥങ്ങളാണ്‌. ജഡാ 
വിര്‍ഭാവത്തിന്‍െറ രണ്ടാം ഘട്ടമാണ്‌ പ്രാണന്‍. ഏതില്‍ നിന്നോ സ്പന്ദിച്ചു 
ണ്ടായി പരിണമിച്ചു മറയുന്നതായതുകൊണ്ട്‌ ജഡനിര്‍വ്വചനം ഇതിനു യോജി 
ക്കുകയും ചെയ്യുന്നു. അചഞ്ചലമായ ചിത്തിനുള്ളില്‍ സ്പന്ദിച്ചുയരുന്നതായ 
തുകൊണ്ട്‌ പ്രാണനിലെ ഓരോ സ്പന്ദനവും ബോധാംശം ഉള്‍ക്കൊള്ളുന്ന 
താണെന്നു പറയേണ്ടതില്ലല്ലോ. സ്പന്ദനം അറിയപ്പെടുന്ന വസ്തുവും അ 
തിലെ ബോധം അറിയുന്ന വസ്തുവുമാണ്‌. പ്രാണനിലെ സ്പന്ദനാംശം ജ 
ഡവും അതിനെ അറിയുന്ന ബോധം ചിത്തുമാണെന്നു ചുരുക്കം. നേരത്തേ 
ആകാശം എന്ന അനുഭവത്തിലെ ശുന്യാംശം ജഡവും അതിനെ അറിയുന്ന 
ബോധം ചിത്തുമെന്ന്‌ വേര്‍തിരിഞ്ഞതു പോലെ. പരിണാമഘട്ടങ്ങള്‍ മാറു 
ന്നതോടെ ജഡത്തിന്‍െറ രൂപം മാറുന്നു. ആകാശത്തില്‍ ജഡാംശം ശൂന്യമാ 
യിരുന്നെ ങ്കില്‍ പ്രാണനില്‍ ജഡാംശം സ്പന്ദനമാണ്‌. എന്നാല്‍ ഈ രണ്ടി 
നെയും അനുഭവിക്കുന്ന ബോധം മാററമില്ലാത്ത ബോധം തന്നെയാണ്‌. 
അറിയുന്ന ബോധം എവിടെയും ബോധം തന്നെയല്ലേ ? ജഡാവിര്‍ഭാവത്തിലെ 
രണ്ടാം ഘട്ടമാണ്‌ പ്രാണന്‍. പ്രാണനാണ്‌ സ്പന്ദനത്തിനു ഗതിവേഗംകുട്ടി 


ചിജ്ജഡചിന്തനം 289 


മററു ഭൂതങ്ങളായി പരിണമിച്ച്‌ പ്രപഞ്ചഘടകങ്ങളായി പ്രത്യക്ഷപ്പെട്ടിരിക്കു 
ന്നത്‌. തുടര്‍ന്നുണ്ടായ എല്ലാ ജഡപരിണാമഘട്ടങ്ങളിലും അവയെ അറിഞ്ഞ 
നുഭവിക്കുവാന്‍ ബോധംകൂടി ഒരു മാററവുമില്ലാതെ കടന്നുവരുന്നുഎന്നു 
കാണേണ്ടതാണ്‌. ബോധമില്ലെങ്കില്‍ പിന്നെ ജഡപരിണാമങ്ങളെ ആരറിയു 
വാനാണ്‌; ആരനുഭവിക്കുവാനാണ്‌ ? ഈശന്‍ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ട്‌ 
അതില്‍ കടന്നുനിന്നു എന്നും ഈ പ്രപഞ്ചം ഈശനാല്‍ ആവസിക്കപ്പെടുന്ന 
താണ്‌ എന്നും മററും ഉപനിഷത്തുകള്‍ പ്രഖ്യാപിക്കുന്നത്‌ ഈ ശാസ്ത്രീയ 
മായ സൃഷ്ടി രഹസ്യം വെളിപ്പെടുത്താന്‍ തന്നെയാണ്‌. പഞ്ചഭൂതങ്ങളും സൂര്യ 
ചന്ദ്രാദി സരയുഥഘടകങ്ങളുമെല്ലാം ഇങ്ങനെ ബോധാനുപ്രവിഷ്ടങ്ങളായ 
ജഡപരിണാമങ്ങളാണെന്നു കാണേണ്ടതാണ്‌. 


സമഷ്ടിപ്രപഞ്ചത്തെ വിട്ടിട്ട്‌ വൃഷ്ടിയുടെ നേര്‍ക്കു തിരിയുന്നതോടെ 
വ്യക്തങ്ങളായ ചില ജഡപരിണാമഘട്ടങ്ങള്‍ ഓരോ വ്യക്തിക്കും അവന 
വന്‍െറ ഉള്ളില്‍ നോക്കിക്കാണാവുന്നതാണ്‌. പ്രാണസ്പന്ദനത്തില്‍ നിന്നും 
ഞാന്‍, ഞാന്‍ എന്നിങ്ങനെ സ്ഫുരിക്കുന്ന അഹങ്കാരം, അഹങ്കാരത്തില്‍ 
നിന്ന്‌ നിശ്ചയാത്മികയായ ബുദ്ധി, ബുദ്ധിയില്‍ നിന്നും സങ്കല്‍പ്പാത്മകമായ 
മനസ്സ്‌, മനസ്സില്‍നിന്നും ജ്ഞാനകര്‍മ്മേന്ദ്രിയങ്ങള്‍, ഒടുവില്‍ ഇന്ദ്രിയ 
സംഘാത രൂപത്തിലുള്ള സ്ഥുലദേഹം ഇവയെല്ലാം വ്യക്തിയില്‍ കാണപ്പെ 
ടുന്ന ജഡപരിണാമഘട്ടങ്ങളാണ്‌. ഒരു വ്യക്തിക്ക്‌ തന്നിലുള്ള ഈ ഘട്ടങ്ങ 
ളെല്ലാം വ്യക്തമായി അറിയുവാനും അനുഭവിക്കാനും കഴിയുന്നതുകൊണ്ടു 
തന്നെ ഇവയിലൊക്കെ അറിയുന്നതായ ചിത്ത്‌ അഥവാ ബോധം ഒരു മാററവും 
കൂടാതെ ബോധമായിത്തന്നെ കടന്നു നില്‍ക്കുന്നുവെന്നും സ്പഷ്ടമാണല്ലോ. 
ചുരുക്കത്തില്‍ സമഷ്ടി പ്രപഞ്ചത്തില്‍ ആകാശം, പ്രാണന്‍ എന്നു തുടങ്ങി 
ഇങ്ങോട്ട്‌ മാററര്‍ എന്നറിയപ്പെടുന്ന കട്ടിപിടിച്ച പദാര്‍ത്ഥങ്ങള്‍വരെ എല്ലാം 
ജഡരുപങ്ങളാണ്‌. വ്യക്തിയിലാകട്ടെ പ്രാണസ്പന്ദനം, അഹങ്കാരം എന്നു 
തുടങ്ങി സ്ഥൂലശരീരം വരെയുള്ള എല്ലാ പരിണാമഘട്ടങ്ങളും ജഡരൂപ 
ങ്ങളാണ്‌. പ്രപഞ്ചത്തിലായാലും വ്യക്തിയിലായാലും മേല്‍പ്പറഞ്ഞ 
ജഡപരിണാമഘട്ടങ്ങളില്‍ കടന്നുനിന്ന്‌ അവയെ അറിയുകയും അനുഭവി 
ക്കുകയും ചെയ്യുന്ന മാററമില്ലാത്ത ബോധമാണ്‌ ചിത്ത്‌. ഇവ രണ്ടുംകൂടി 
കലരാതെ സൂക്ഷ്മമോ സ്ഥുലമോ ചെറുതോ വലുതോ ആയ യാതൊരു 
പ്രപഞ്ചാനുഭവവും ഉണ്ടാകുന്നതല്ല. ഇക്കാര്യമാണു ഭഗവാന്‍ ഗീതയില്‍ 
ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത്‌ 


യാവത്‌ സംജായതേ കിഞ്ചിത്‌ 

സത്ത്വം സ്ഥാവരജംഗമം 

കേഷേേതകേഷ്േതജ്ഞ സംയോഗാത്‌ 

തദ്ധിദ്ഥി ഭരതര്‍ഷഭ. ഭഗ. ഗ്‌ 13-26 


അര്‍ജ്ജുന, ഈ ലോകത്ത്‌ സ്ഥാവരമോ ജംഗമമോ ആയി ഉണ്ടാകുന്ന 
തെന്തും ക്ഷ്രേതത്തിന്‍െറയും അഥവാ ജഡത്തിന്‍െറയും ക്ഷ്രേതജ്ഞന്‍െറയും 
അഥവാ ചിത്തിന്‍െറയും ചേര്‍ച്ച കൊണ്ടാണെന്നറിയു. 


74-2003 19 


290 ശ്രീനാരായണ ഗൃുരുദേവകൃതികള്‍ സന്മുര്ണധ്യാക്യാാനം - ഭാഗം 1 





ചിത്ത്സത്യം ജഡംഅസത്യം 


്രപഞ്ചാനുഭവം ചിജ്ജഡങ്ങളുടെ സംയോഗമാണെങ്കില്‍ ഇവയുടെ സ്വ 
രൂപം വേര്‍തിരിച്ചറിയുന്നതോടെ സത്യാസത്യങ്ങള്‍ തെളിയുമല്ലോ. സ്വയം 
അറിഞ്ഞ്‌ മററുള്ളവയേയും അറിയുന്നതു സത്യം; എന്നു വച്ചാല്‍ സ്വാനുഭവ 
ത്തോടെ സ്വയം പ്രകാശിക്കുകയും മററുള്ളവയെ പ്രകാശിപ്പിക്കുകയും ചെയ്യു 
ന്നതേതോ അതു സത്യം. സ്വാനുഭവമില്ല; അതുകൊണ്ട്‌ സ്വയം പ്രകാശി 
പ്പിക്കുന്നില്ല; ഇക്കാരണത്താല്‍ മറെറാന്നിനേയും അറിയാനുള്ള കഴിവില്ല; 
സ്വന്തം നിലനില്‍പുതന്നെ വേറൊന്നിനെ ആശ്രയിച്ചുമാത്രം; ഇങ്ങനെയു 
ള്ളത്‌ അസത്യം. ഈ ലക്ഷണപ്രകാരം ചിത്ത്‌ സത്യം, ജഡം അസത്യം. 
എങ്ങും മാററമില്ലാതെ വിലസുന്നത്‌ സത്യം; സദാ ജനിച്ചും മരിച്ചും രൂപം 
മാറിക്കൊണ്ടിരിക്കുന്നത്‌ അസത്യം. ഈ നിലയിലും ചിത്തു സത്യം ജഡം 
അസത്യം. 


ചിത്തും ജഡവും വേര്‍തിരിയുമോ ? 


ചിജ്ജഡസംയോഗമാണ്‌ പ്രപഞ്ചം. ചിത്ത്‌ സത്യവും ജഡം അസത്യ 
വുമാണ്‌. ഇത്രയും ധരിച്ചാല്‍ ഇനി അന്വേഷിക്കാനുള്ളത്‌ ചിത്തും ജഡവും 
വേര്‍പിരിയുമോ എന്നാണ്‌. ചിത്തില്‍ ഒന്നുമാറി മറെറാന്ന്‌ അനുഭവപ്പെടുന്ന 
തുകൊണ്ടുതന്നെ ജഡത്തിനു ചിത്തുമായുള്ള ബന്ധം അഭേദ്യമല്ലെന്നു സ്പ 
ഷ്യമാണല്ലോ. അങ്ങനെയാണെങ്കില്‍ ചിത്തില്‍ നിന്നും ജഡത്തെ മാററാന്‍ 
എന്താണുപായം? യുക്തിക്ക്‌ വെളിപ്പെട്ടുകിട്ടിയ ആശ്ചര്യകരമായ പ്രപഞ്ചസ 
ത്യം പ്രായോഗികമായി പരീക്ഷിച്ചറിയേണ്ട ഘട്ടത്തിലെത്തിയപ്പോഴാണ്‌ ഈ 
ചോദ്യം ആവിര്‍ഭവിച്ചത്‌. ചിത്തും ജഡവും വേര്‍പിരിയുമോ എന്ന കാര്യം 
അനുഭവമണ്ഡലത്തിലാണല്ലോ പരീക്ഷിച്ചുനോക്കേണ്ടത്‌. പ്രപഞ്ചം 
എത്ര മഹത്തായാലും എത്രകണ്ടു വൈവിധ്യം നിറഞ്ഞതായാലും അതിലെ 
അനുഭവമണ്ഡലം വ്യക്തിയുടെ അന്തഃകരണം മാത്രമാണെന്ന്‌ എടുത്തുപറ 
യേണ്ടതില്ലല്ലോ. അനുഭവമണ്ഡലം അന്തഃകരണമായതുകൊണ്ട്‌ 
ശ്രീനാരായണഗുരുദേവനെപ്പോലെയുള്ള ഭാരതീയ സത്യാന്വേഷികള്‍ 
ആദ്യമായി അന്തഃകരണസ്വരുപം ഗ്രഹിക്കാന്‍ ശ്രമിച്ചു. അതിനുവേണ്ടി 
അന്തര്‍മുഖമായി അവര്‍ അന്തഃകരണത്തെ പരിശോധിച്ചു. തുടര്‍ന്ന്‌ അന്തഃക 
രണത്തിന്‍െറ അഥവാ മനസ്സിന്‍െറ സ്വരൂപം തെളിഞ്ഞു. ബോധത്തില്‍ 
പ്രാണസ്പന്ദനത്തെ ആശ്രയിച്ചു പൊന്തിമറയുന്ന വിചാരവികാരങ്ങളുടെ പ്ര 
വാഹമാണ്‌ മനസ്സ്‌. ഈ പ്രവാഹം തടയപ്പെട്ടാല്‍ പ്രാണസ്പന്ദനം 
തന്നെ തടയപ്പെടും. തുടര്‍ന്ന്‌ ഇവയെ നിരോധിക്കുന്ന ബോധം ശുദ്ധരൂപ 
ത്തില്‍ അചഞ്ചലമായി തെളിയുകയും ചെയ്യും. ഇക്കാര്യം ബോദ്ധ്യപ്പെട്ടതോടെ 
മനനധ്യാനങ്ങള്‍ ദൃഡമായി അഭ്യസിച്ച്‌ ബോധപൂര്‍വ്വം അന്തഃകരണപ്രവാ 
ഹത്തെ തടയാന്‍ അവര്‍ യത്നിച്ചു. അതോടെ പ്രാണസ്പന്ദനമുള്‍പ്പെടെ 
യുള്ള ജഡാനുഭവങ്ങള്‍ ഒഴിഞ്ഞുമാറി അചഞ്ചലമായ ശുദ്ധബോധം സ്വസ്വ 
രൂപമായി സൂര്യതുല്യം തെളിയുന്നതു കാണാറായി. ശ്രീനാരായണഗുരുദേ 
വന്‍ സ്വയം അന്തഃകരണപ്രവാഹത്തെത്തടഞ്ഞ്‌ വിസ്മയകരമാംവണ്ണം അ 


ചിജ്ജഡചിന്തനം 291 


നുഭവിച്ച ചിത്സാക്ഷാത്കാരത്തിന്‍െറ സ്വരൂപമാണദ്ദേഹം ചിജ്ജഡചിന്തനം 
എന്ന കൃതിയിലെ ഒന്നാം പദ്യം കൊണ്ടു വിവരിക്കുന്നത്‌.:- 


1 ഒരുകോടിദിവാകരരൊത്തുയരും 
പടി പാരൊടുനീരനലാദികളും 
കെടുമാറു കിളര്‍ന്നുവരുന്നൊരു നിന്‍ 
വടിവെന്നുമിന്നുമിരുന്നു വിളങ്ങിടണം 
ഒരുകോടി ദിവാകരരൊത്തുയരുംപടി-കോടി സൂര്യന്മാര്‍ ഒരുമിച്ചുദിച്ചു 
യരുന്നതുപോലെ; പാരൊടുനീരനലാദികളും-ഭൂമി, ജലം, അഗ്നി തുടങ്ങിയ 
എല്ലാ പഞ്ചഭുതജഡങ്ങളും; കെടുമാറ്‌- മാഞ്ഞുമറയുമാറ്‌; കിളര്‍ന്നുവരുന്ന- 
വ്യക്തമായി തെളിയുന്ന; നിന്‍വടിവ്‌-ശുദ്ധചിന്മാത്രമായ ഭഗവ്രദൂുപം;എന്നും 
-എല്ലായ്പോഴും; ഇരുന്നു വിളങ്ങിടണം-വിട്ടുപോകാതെ അനുഭവസ്വരുപമായി 
വര്‍ത്തിക്കണം. 
കോടിസൂര്യന്മാര്‍ ഒരുമിച്ചുദിച്ചുയരുന്നതുപോലെ ഭൂമി, ജലം, തേജസ്സ്‌ 
തുടങ്ങിയ എല്ലാ പഞ്ചഭുതജഡങ്ങളും മാഞ്ഞുമറയുമാറ്‌ വ്യക്തമായി 
തെളിയുന്ന ശുദ്ധചിന്മാത്രമായ ഭഗവദ്രൂപം എല്ലായ്പോഴും വിട്ടുപോകാതെ 
അനുഭവസ്വരൂപമായി വര്‍ത്തിക്കാന്‍ ഇടവരണം. 


കോടിദിവാകരതുല്യം കണ്ടെത്താവുന്നതാണ്‌ ആത്മസത്യം 


ചിത്തില്‍നിന്നും സ്പന്ദിച്ചുയരുന്ന ശക്തി ആദ്യമായി ജഡശുന്യതയുടെ 
പ്രതീതിയുളവാക്കി ചിത്തിന്‍െറ പൂര്‍ണ്ണരൂപം മറയ്ക്കുന്നു. അക്കാരണത്താ 
ലാണ്‌ എങ്ങും നിറഞ്ഞുതിങ്ങുന്ന ബോധസ്വരുപമായ വസ്തു സാധാരണ 
ക്കാര്‍ക്ക്‌ മറഞ്ഞുപോയിരിക്കുന്നത്‌. ഇക്കാര്യം ഭഗവാന്‍ ഗീത ഏഴാമദ്ധ്യായ 
ത്തില്‍ ഇങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുന്നു:- 


നാഹം പ്രകാശഃ സര്‍യ്യസ്്യ 

യോഗമായാസമാവ്യതഃ 

മുവ്ദോയം നാഭിജാനാത? 

ലോകോ മാമജമവ്യയം. ഭഗ.ഗീ. 7-25 


ജഡസൃഷ്ടിക്കായി മുതിരുന്ന എന്‍െറ ശക്തിയായ മായയാല്‍ മറയ്ക്ക 
പ്പെടുന്നതുകൊണ്ട്‌ എന്നെ എല്ലാവര്‍ക്കും നേരിട്ടു കാണാന്‍ പററുന്നില്ല. 
അതിനാല്‍ ഞാന്‍ ജനിക്കാത്തവനും നശിക്കാത്തവനുമാണെന്ന്‌ അജ്ഞത 
യില്‍ മുങ്ങിപ്പോയ ലോകം അറിയുന്നതേയില്ല. ജ്ഞാനസ്വരൂപമായ വസ്തു 
വിനെ അനുഭവമണ്ഡലത്തില്‍ നിന്നും അകററിക്കളയുന്നതുകൊണ്ട്‌ ജഡശ 
ക്തിയുടെ സ്വരൂപം അജ്ഞാനമാണെന്നു സ്പഷ്ടം. അങ്ങനെ അജ്ഞാനം 
കൊണ്ട്‌ ജ്ഞാനം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ്‌ ഭഗവാന്‍ അ 
ഞ്വാമദ്ധ്യായത്തില്‍ ഇങ്ങനെ പറയുന്നത്‌. 


അജ്ഞാനേനാവ്യതം ജ്ഞാനം 
തേന മുഹൃന്തി ജന്തവഃ ഭഗ.ഗീ. 5- 15 


292 ശ്രീനാരായണ ഗുരുദേവക്ൃതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 








അജ്ഞാനംകൊണ്ട്‌ ജ്ഞാനം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതുനിമിത്ത 
മാണ്‌ ജീവികള്‍ സംസാര്രഭമത്തില്‍ മോഹിച്ചു പോകുന്നത്‌. ഈ അജ്ഞാന 
മറയെ പൊളിച്ചു മാററാനുള്ള ഉപായം പ്രാണസ്പന്ദനരൂപമായ മനസ്സിനെ 
നിരോധിക്കുകയാണെന്നു കണ്ടുവല്ലോ. മനസ്സ്‌ നിരോധിക്കപ്പെടുന്തോറും 
ജഡദൃശ്യങ്ങള്‍ അകന്നകന്ന്‌ ബോധം തെളിയാന്‍ തുടങ്ങുന്നു. ഏതു 
പ്രകാരത്തിലാണ്‌ തെളിയുക? മേഘപടലം മാറി സൂര്യന്‍ തെളിയുന്നതുപോ 
ലെ. സൂര്യനുദിച്ചാല്‍ എങ്ങനെ ഇരുട്ടുമാറി പദാര്‍ത്ഥങ്ങള്‍ വേര്‍തിരിച്ചറിയാന്‍ 
കഴിയുന്നുവോ അതുപോലെ സത്യമേത്‌, അസത്യമേത്‌ എന്നു വ്യക്തമായി 
അനുഭവിപ്പിച്ചുകൊണ്ട്‌ ബോധം തെളിയുന്നു എന്നു സാരം. ഗീതയില്‍ ഭഗ 
വാന്‍ ഇക്കാര്യം തെളിച്ചു പറഞ്ഞിട്ടുണ്ട്‌:- 


ജ്ഞാനേനതു തദജ്ഞാനം 
യേഷാം നാശിതമാത്മനഃ 
തേഷാമാദിത്യവദ്ജ്ഞാനം 
(പകാശയത? തത്ചരം, 
ഭഗ.ഗ 5-16 


ബോധോദയത്തോടെ അജ്ഞാനമറ അകലുന്നു. അജ്ഞാനമകന്ന 
വര്‍ക്ക്‌ ബോധം ജഡദര്‍ശനങ്ങള്‍ക്കപ്പുറമുള്ള സത്യത്തെ സുര്യതുല്യം വെ 
ളിപ്പെടുത്തിക്കൊടുക്കുന്നു. ഈ സാക്ഷാത്കാരം സ്വയം അനുഭവിച്ചാനന്ദിച്ച 
ഗുരുദേവന്‍ തന്‍െറ സത്യദര്‍ശനത്തിന്‍െറ ദാര്‍ഡ്്യം ഒന്നുകൂടി ഉറപ്പിക്കുവാ 
നാണ്‌ “കോടിദിവാകര' തുല്യം അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്‌. ഭാരതീയ 
രുടെ സത്യദര്‍ശനത്തിന്‍െറ സംശയാതീതമായ സുവ്യക്തതയാണ്‌ ഈ 
പ്രഖ്യാപനംകൊണ്ട്‌ തെളിയുന്നത്‌. ഒരിടത്തല്ല ഗുരുദേവന്‍ പലയിടത്ത്‌ 
ഇതു പ്രഖ്യാപിച്ചു കാണുന്നു. ആത്മോപദേശശതകത്തിലെ പ്രഖ്യാപനം നോ 
ക്കുക :- 


ഒരു പതിനായിരമാദിതേയമരാന്നായ്‌ 
വരുവതുപോലെ വരും വിവേകവ്യത്ത? ; 
അറിവിനെ മുടുമനിത്യമായയാമ?- 
യിരുളിനയീര്‍മന്നഴുമാദിസുര്യ നത. 
ആത്മോ.ശ. 35 


ജഡങ്ങളെ ഒഴിച്ചുമാററി നിത്യമേത്‌ അനിത്യമേത്‌ എന്നു വേര്‍തിരിക്കുന്ന 
ബോധം പതിനായിരം സൂര്യന്മാരൊന്നിച്ചുദിച്ചുയരുന്നതുപോലെ ആവിര്‍ഭ 
വിക്കും. അറിവിനെ മൂടിയിരുന്ന അനിത്യജഡാത്മകമായ മായാമറയെ പൊളിച്ചു 
മാററിക്കൊണ്ടുയരുന്ന ഈ ബോധമത്രേ ഉദയാസ്തമനങ്ങളററ ആദിസൂര്യന്‍ 
അഥവാ പ്രപഞ്ചത്തിനാദികാരണമായ സത്യവസ്തു. ഹൃദയാകാശത്തിലെ 
സൂര്യനെന്ന അര്‍ത്ഥത്തില്‍ “പരവെളിതന്നിലുയര്‍ന്ന ഭാനുമാന്‍'എന്നാണ്‌ ഈ 
സാക്ഷാത്കാരനുഭവത്തെ 'ആത്മോചദേശശതക ത്തിലെ രണ്ടാം പദ്യത്തില്‍ 
വിവരിച്ചിരിക്കുന്നത്‌. 


ചിജ്മജഡചഛിറ്തനം 293 


സത്യമായ ചിത്ത്‌ അസത്യമായ ജഡത്തെ 
പുറംതള്ളിക്കൊണ്ടാണു തെളിയുന്നത്‌ 

സ്വയം നിലനില്‍പ്പിന്‍െറ അനുഭവം ഇല്ലാത്ത കാഴ്ചയാണു ജഡം. ജ 
ഡത്തിന്‍െറ നിലനില്‍പ്‌ ബോധത്തെ ആശ്രയിച്ചു മാത്രമാണ്‌. ബോധം കൈ 
വെടിഞ്ഞാല്‍ ജഡം ഇല്ലാതാകുന്നു. ബോധമാകട്ടെ അന്തഃകരണമെന്ന ഉപ 
കരണത്തിലൂടെയാണ്‌ ബാഹ്യജഡദൃശ്യങ്ങളെ വെളിവാക്കുന്നത്‌. ഈ ഉപ 
കരണത്തെ നിര്‍മ്മിക്കുന്നതു ബോധത്തിലെ പ്രാണസ്പന്ദനവും. അപ്പോള്‍ 
ജഡ്രപപഞ്ചത്തിന്‍െറ നാരായവേരാണ്‌ പ്രാണസ്പന്ദനവും അന്തഃകരണവും. 
ജഡരൂപമായ പ്രപഞ്ചവ്യക്ഷത്തെ മുറിച്ചുതള്ളാന്‍ ഈ നാരായവേരു പിഴു 
തെറിഞ്ഞാല്‍ മതിയെന്നു സ്പഷ്ടമാണല്ലോ. അതുകൊണ്ടാണ്‌ പ്രപഞ്ചമാ 
കുന്ന പേരാല്‍വൃക്ഷത്തെ അസംഗശസ്ത്രംകൊണ്ടു മുറിച്ചുതള്ളാന്‍ ഗീത 
പതിനഞ്ചാമദ്ധ്യായത്തില്‍ ഭഗവാന്‍ അര്‍ജ്ജുനനോട്‌ ആവശ്യപ്പെടുന്നത്‌. അ 
സംഗശസ്ത്രത്തിനു മൂര്‍ച്ചകൂട്ടി സങ്കല്‍പ്പങ്ങളെ മുറിച്ചുതള്ളുന്ന യോഗിക്ക്‌ 
ഏകാന്തധ്യാനം സമാധിരൂപേണ പരിണമിക്കുന്നു. തുടര്‍ന്ന്‌ പഞ്ചഭുതനിര്‍ 
മ്മിതമായ ജഡ്രപപഞ്ചത്തിന്‍െറ സൂക്ഷ്മസ്ഥുലഘട്ടങ്ങള്‍ ഉള്ളില്‍നിന്നും അക 
ലുന്നു. ശബ്ദസ്പര്‍ശരുപരസഗന്ധങ്ങളാണ്‌ പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മരൂപ 
ങ്ങള്‍. ഇവ കുടിച്ചേര്‍ന്നുണ്ടാകുന്ന ബാഹൃശരീരങ്ങളാണ്‌ സ്ഥുലരുപങ്ങള്‍. 
സമാധിയിലുറയ്ക്കുന്ന ചിത്തത്തിന്‌ ഈ എല്ലാ ഘട്ടങ്ങളും മാറിക്കിട്ടുന്ന 
തോടെയാണ്‌ ബോധം സൂര്യതുല്യം തെളിയുന്നത്‌. ഈ സാക്ഷാത്കാരരഹ 
സ്യമാണ്‌ പാരൊടുനീരനലാദികളും കെടുമാറ്‌ എന്ന ഭാഗംകൊണ്ട്‌ വ്യക്ത 
മാക്കിയിരിക്കുന്നത്‌. ഇവിടെ “ആദി'പദംകൊണ്ട്‌ സുക്ഷ്മസ്ഥൂലജഡപരിണാ 
മഘട്ടങ്ങളെല്ലാം സംഗ്രഹിച്ചിരിക്കുന്നു എന്നു കാണേണ്ടതാണ്‌. നാമരുപാ 
ത്മകമായ അറിവ്‌, അറിയപ്പെടുന്ന പദാര്‍ത്ഥം, അറിയുന്നയാള്‍ എന്നിങ്ങനെ 
മുന്നു പുടങ്ങളായി തിരിഞ്ഞാണ്‌ അന്തഃകരണം പ്രവര്‍ത്തിക്കുന്നത്‌. ജഡദര്‍ 
ശനങ്ങള്‍ അകലുന്നതോടെ അന്തഃകരണത്തിന്‍െറ ഈ മൂന്നുതിരിവുകളും 
അന്തര്‍ദ്ധാനം ചെയ്യുന്നു. അതിനാലാണ്‌ ഈ അനുഭവദശയെ 'ആത്മോപ 
ദേശശതക ത്തിലെ പതിന്നാലാം ശ്ലോകത്തില്‍ ‘തിപുടിമുടിഞ്ഞു തെളിഞ്ഞി 
ടുന്ന ദീപമായി ഗുരുദേവന്‍ വിവരിക്കുന്നത്‌. സമാധ്യനുഭവം പരിപക്വമാവാ 
ത്തിടത്തോളം വ്യവഹാരദശയില്‍ യോഗിചിത്തം ഈ സത്യത്തെ ചിലപ്പോ 
ഴൊക്കെ വിസ്മരിച്ചുപോയി എന്നുവരാം. അങ്ങനെ സംഭവിക്കാതെ, ചിത്താണു 
സത്യമെന്നു സമാധിയില്‍ തെളിഞ്ഞ വസ്തുസ്ഥിതി വ്യവഹാരവേളയിലും 
സദാസ്മരിക്കാന്‍ കഴിയണേ എന്നാണ്‌ “എന്നുമിരുന്നുവിളങ്ങിടണം” എന്ന 
ഭാഗംകൊണ്ടപേക്ഷിക്കുന്നത്‌. ചുരുക്കത്തില്‍ അസത്യരൂപങ്ങളായ ജഡാനു 
ഭവങ്ങളെയെല്ലാമകററി സൂര്യതുല്യം ചിത്തായ സത്യത്തെ സാക്ഷാത്ക്കരി 
ക്കാന്‍ കഴിയുമെന്നും ആ സാക്ഷാത്കാരാനുഭവം തുടര്‍ന്നു നിലനിര്‍ 
ത്തിക്കൊണ്ടുതന്നെ ലോകത്തു വ്യവഹരിക്കാന്‍ കഴിയുമെന്നുമാണ്‌ സ്വാനു 
ഭവദാര്‍സ്ദ്യത്തോടെ ഗുരുദേവന്‍ ഒന്നാം പദ്യത്തില്‍ വെളിപ്പെടുത്തിയിരിക്കു 
ന്നത്‌. 


294 ശ്രീനാരായണ ഗുരുദ്ദവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


ഈശ്വരകാരുണ്യംകൊണ്ടേ സത്യം വെളിപ്പെടു 


ജഡത്തില്‍ പ്രതിബിംബിക്കുന്ന ബോധാംശമാണു ജീവന്‍. ഓരോ ശ 
ക്തിസ്പന്ദനത്തിലും ബോധാംശം പ്രതിബിംബിക്കുന്നതോടെയാണ്‌ ജീവന്‍ 
ആവിര്‍ഭവിക്കുന്നത്‌. എല്ലാ ജീവികളുടെയും ഉള്ളില്‍ “ഞാന്‍, ഞാന്‍' എന്നി 
ങ്ങനെ ഈ ജീവന്‍ സദാ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു. ബോധാംശമായ ജീ 
വന്‍ അഖണ്ഡമായ സമ്പൂര്‍ണ്ണബോധത്തെ സാക്ഷാത്കരിച്ച്‌ അതുമായി യോ 
ജിക്കുന്നതാണല്ലോ മോക്ഷം അഥവാ സ്വരൂപസാക്ഷാത്കാരം. അഹങ്കാരരു 
പത്തിലുള്ള ജീവന്‍ തന്‍െറ വേര്‍തിരിഞ്ഞ വ്യക്തിത്വം ഉപേക്ഷിക്കുകയാണി 
തിനുള്ള ഏകമാര്‍ഗ്ഗം. വ്യക്തിബോധത്തിന്‍െറ പ്രാബല്യം കുറയ്ക്കാനുള്ള 
ആദ്യപടിയാണ്‌ തന്‍െറ പ്രഭുവായി ഒരു സര്‍വ്വേശ്വരനുണ്ടെന്നുള്ള അംഗീ 
കാരം. അതംഗീകരിച്ചു കഴിഞ്ഞാല്‍ പിന്നെ എല്ലാം ആ ഭഗവാനില്‍ അര്‍ 
പ്പിച്ച്‌ തന്നെ മുക്തനാക്കാന്‍ പ്രാര്‍ത്ഥിക്കുകയാണു വേണ്ടത്‌. ഇങ്ങനെയുള്ള 
അര്‍പ്പണബുദ്ധിയുടെയും പ്രാര്‍ത്ഥനയുടെയും ഫലമായി അഹങ്കാരത്തിന്‍െറ 
വേര്‍തിരിവും പ്രാബല്യവും മങ്ങിത്തുടങ്ങും. അതോടെ ജീവന്‍ വിപുലമായ 
ഒരാശയം ലഭിച്ച്‌ വികസിക്കാനുള്ള വഴി തെളിയും. തുടര്‍ന്ന്‌ ശാന്തിയും ആ 
നന്ദവും നിമിഷംഗ്രതി വര്‍ദ്ധിച്ചുവരുന്നതായി അനുഭവപ്പെടും. അഹന്തയുടെ 
മയപ്പെടലോടുകുടി ഇങ്ങനെ പെരുകിപ്പെരുകി വരുന്ന വസ്തുബോധവും 
ആനന്ദവും തന്നെയാണ്‌ ഈശ്വരകാരുണ്യം. അഹന്തയുടെ പ്രാബല്യം കുറ 
ഞ്ഞാല്‍ ഈ കാരുണ്യം ഏതു സത്യാന്വേഷിക്കും സ്വാഭാവികമായി അനുഭ 
വപ്പെടും. അഹന്തയുടെ പ്രാബല്യം കുറയ്ക്കാനുള്ള സുഗമമായ മാര്‍ഗ്ഗമാണ്‌ 
പ്രര്‍ത്ഥനയും അര്‍പ്പണ ബുദ്ധിയും. അതുകൊണ്ട്‌ ഒരു സത്യാന്വേഷിക്ക്‌ വ്യക്ത 
മായ മാര്‍ഗ്ഗം നിര്‍ദ്ദേശിക്കാന്‍വേണ്ടി ഗുരുദേവന്‍ രണ്ടാം പദ്യത്തില്‍ ഭഗവ 
ദ്കാരുണ്യത്തിനായി പ്രാര്‍ത്ഥിക്കുകയാണ്‌:- 


2 ഇടണേയിരുകണ്‍മുനയെന്നിലതി- 
ന്നടിയന്നഭിലാഷമുമാപതിയേ ! 
ജഡമിന്നിതുകൊണ്ടു ജയിക്കുമിതി - 
ന്നിടയില്ലയിരിപ്പതിലൊന്നിലുമേ. 


ഉമാപതിയേ-പാര്‍വ്വതീവല്ലഭനായ ശിവനേ, അഥവാ മായാശക്തിയെ 
അവലംബിച്ചു മറഞ്ഞിരിക്കുന്ന പരമാത്മാവേ;ഇരുകണ്‍മുന എന്നില്‍ ഇടണേ- 
രണ്ടു കണ്ണുകള്‍ കൊണ്ടും എന്നില്‍ കാരുണ്യം വര്‍ഷിക്കേണമേ, അഥവാ 
മായാമറ മാററി സ്വരൂപം എനിക്കു കൂടുതല്‍ കൂടുതല്‍ തെളിച്ചുതരേണമേ; 
അതിന്‌-സത്യസ്വരുപം സദാ കണ്ടാനന്ദിക്കുവാന്‍; അടിയന്ന്‌ അഭിലാഷം-ഈ 
ഭക്തദാസന്ന്‌ അതിയായ ആഗ്രഹം; ഇതുകൊണ്ട്‌- സത്യസ്വരൂപം സദാ 
വിളങ്ങുന്നതു കൊണ്ട്‌; ജഡം ജയിക്കും- ജഡ്രഭമം മാറിക്കിട്ടും; അതു നിമിത്തം 
ജഡദേഹത്തിലുള്ള യാത്ര ധന്യമാവുകയും ചെയ്യും. ചിന്മാത്രമായ 
സത്യത്തിന്‌ പഞ്ചഭുതജഡങ്ങളിലൊന്നും സ്ഥിതി സാദ്ധ്യമല്ലതന്നെ. 


ഈശ്വരകാരുണ്യം എങ്ങനെ നേടാം 


സത്യാന്വേഷണത്തിനു പുരുഷപ്രയത്നം മാത്രം പോരെ ? എന്തിന്‌ 
ഈശ്വരകാരുണ്യത്തെ അവലംബിക്കണം? എന്നു ചിലര്‍ ചോദിക്കാറുണ്ട്‌. സ 


ചഛിജ്ജഡചിന്തനം 295 


തൃമെന്തെന്നോ അതിനെത്തിരയുന്ന പുരുഷനാരെന്നോ വ്യക്തമായി ധരിച്ചി 
ട്ടില്ലാത്തവരാണ്‌ ഇത്തരം ചോദ്യങ്ങള്‍ ഉന്നയിക്കുന്നത്‌. സര്‍വ്വജ്ഞവും സര്‍ 
വൃശക്തവുമായ അഖണ്ഡബോധമാണു സത്യം. അതിനെത്തിരയുന്ന പുരുഷ 
നാകട്ടെ ജഡബന്ധനത്തിലകപ്പെട്ടുപോയ ആ ബോധത്തിന്‍െറ അംശം തന്നെ 
യാണ്‌. അംശത്തിന്‍െറ വിജയം ഏതുകാര്യത്തിലും പൂര്‍ണ്ണവസ്തുവിന്‍െറ 
കാരുണ്യത്തിലാണ്‌ സ്ഥിതിചെയ്യുന്നതെന്നു പറയേണ്ടതില്ലല്ലോ. ഒരേ വസ്തു 
വില്‍തന്നെ സംഭവിക്കുന്ന രണ്ടു പ്രക്രിയകളാണ്‌ പുരുഷപ്രയത്നവും ഈ 
ശ്വരകാരുണ്യവുമെന്നോര്‍ക്കേണ്ടതാണ്‌. ഈശ്വര കാരുണ്യത്തെ മറക്കുന്ന പു 
രുഷപ്രയത്നം സമുദ്രത്തെ വിസ്മരിക്കുന്ന വെള്ളത്തുള്ളിയെപ്പോലെ നിസ്സാ 
രവും നിര്‍വ്വീര്യവുമായി നശിക്കുന്നതാണ്‌. അതുകൊണ്ട്‌ ലകികമോ ആ 
ദ്ധ്യാത്മികമോ ആയ ഏതു പ്രയത്നത്തിന്‍െറയും ആത്യന്തികവിജയത്തിന്‌ 
ഈശ്വരകാരുണ്യം കുടിയേ കഴിയൂ. അഖണ്ഡബോധന്വരുപമായ വസ്തു 
സ്ഥിതി ഗ്രഹിക്കാന്‍ കഴിവില്ലാത്തവര്‍ ഏതെങ്കിലും തരത്തിലുള്ള മൂര്‍ത്തി 
സങ്കല്‍പ്പത്തോടുകൂടി സര്‍വ്വേശ്വരനെ ഭാവനചെയ്ത്‌ അര്‍പ്പണബുദ്ധിയോടെ 
കാരുണ്യത്തിനു വേണ്ടി പ്രാര്‍ത്ഥിക്കേണ്ടതാണ്‌. മൂര്‍ത്തിസങ്കല്‍പ്പത്തോടുകൂ 
ടിയുള്ള പ്രാര്‍ത്ഥനയാണ്‌ സഗുണോപാസന. സര്‍വ്വജ്ഞവും സര്‍വ്വശക്തവു 
മായ ബോധത്തിന്‌ ഭക്തന്‍െറ പ്രാര്‍ത്ഥന ചെവിക്കൊണ്ട്‌ അയാള്‍ സങ്കല്‍പ്പി 
ക്കുന്ന രൂപത്തില്‍ വെളിപ്പെട്ട സ്വന്തം അംശമായ ഭക്തനെ അനുഗ്രഹിക്കാന്‍ 
കഴിവുണ്ടെന്നോര്‍ക്കണം. അഖണ്ഡമായ വസ്തുസ്ഥിതി ധരിച്ചിട്ടുള്ളയാള്‍ 
അംശമായ തന്നെ സമ്പൂര്‍ണ്ണതയ്ക്കര്‍പ്പിച്ച്‌ അതിന്‍െറ കാരുണ്യത്തിനായി 
പ്രാര്‍ത്ഥിയ്ക്കേണ്ടതാണ്‌. സങ്കല്‍പ്പനിരോധം കൊണ്ട്‌ ജഡബന്ധനം ഒഴിച്ചു 
മാററി വേണം ഇതു സാധിക്കാന്‍. ഇതത്രേ നിര്‍ഗ്ഗുണോപാസന. ഗുരുദേവന്‍ 
തന്‍െറ കാരുണ്യപ്രാര്‍ത്ഥനയില്‍ ഈ രണ്ടുതരം ഉപാസനകളെയും സംഗ്ര 
ഹിച്ചിരിക്കുന്നുവെന്നു കാണേണ്ടതാണ്‌. ഏതായാലും ഭഗവത്കാരുണ്യത്തിനു 
വേണ്ടി പ്രാര്‍ത്ഥിച്ച്‌ അഹന്തയെ ഉപേക്ഷിക്കാതെ ജഡ മായ മാറി സത്യം 
തെളിയുകയില്ല. ഇക്കാര്യം ഭഗവാന്‍ ഗീതയില്‍ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു :- 


ദവീഹ്യേഷാഗുണമയ? 

മമ മായാദുരത്യയാ 

മാമേവ യേ പ്രപദ്യന്തേ 

മായാമേതാം തരന്തിതേ. ഭഗ. ഗ7 7-14 


ജഡസ്വരുപിണിയായ മായ ദൈവശക്തിയാണ്‌. ഈ മായയെ കടക്കുക 
അത്യന്ത ദുഷ്കരം. എന്നാല്‍ സര്‍വ്വാത്മനാ ആരൊക്കെ എന്നെ ശരണം പ്രാ 
പിക്കുന്നുവോ അവര്‍ ഈ മായാജഡബന്ധത്തെ നിഷ്പ്രയാസം തരണംചെ 
യ്യുന്നു. അര്‍പ്പണബുദ്ധിയോടുകൂടിയ സാധകന്‍െറ നിരന്തരപരിശ്രമമാണ്‌ ഈ 
ശ്വരകാരുണ്യത്തിനു വഴിതെളിക്കുന്നത്‌. സ്വജീവിതത്തില്‍ ഈശ്വരകാരുണ്യം 
നല്ലപോലെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഗുരുദേവന്‍ ഒരു സത്യാന്വേഷി നിരന്തരം 
ഭഗവത്‌ കാരുണ്യത്തെ ഉററുനോക്കുന്നവനായിരിക്കണമെന്നു വെളിപ്പെ 
ടുത്തുകയാണ്‌ “ഇടണേയിരുകണ്‍മുനയെന്നിലുമാപതിയെ” എന്ന ഭാഗം 
കൊണ്ട്‌. 


296 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം / 


മുമുക്ഷുത്വം 

ഈശ്വരകാരുണ്യത്തിനുവേണ്ടി പ്രാര്‍ത്ഥിക്കുന്നതോടൊപ്പം ഒരു 
സത്യാന്വേഷി ജഡബന്ധനത്തില്‍ നിന്നു മോചിക്കാനുള്ള ആഗ്രഹത്തോടെ 
നിരന്തരം പ്രയത്നം തുടരുകയും വേണം. ബന്ധമോചനത്തിനുള്ള 
അഭിലാഷമാണ്‌ മുമുക്ഷ. ശ്രീശങ്കര ഭഗവത്പാദര്‍ വിവേകചുറ്ഥാമണിയില്‍ 
മുമുക്ഷയെ നിര്‍വചിക്കുന്നത്‌ നോക്കുക :- 


അഹങ്കാരാദിദേഹാന്താന്‍ 

ബ്ന്ധാനജ്ഞാനകല്‍ച്ചഛിതാ൯ 

സ്വസ്വരുപാവബോഗേന 

മോക്തുമിച്ഛാമുമുക്ഷുതാ. വ്വിവേ-27 


അഹങ്കാരം മുതല്‍ ദേഹപര്യന്തമുള്ള ജഡബന്ധനങ്ങള്‍ ചിദ്വസ്തുവില്‍ 
അജ്ഞാനകല്‍പിതങ്ങളാണ്‌. സ്വരൂപമായ പൂര്‍ണ്ണചിത്തിനെ തെളിച്ചറിഞ്ഞ്‌ 
ഈ ജഡബന്ധനങ്ങളില്‍ നിന്നും മോചിക്കാനുള്ള അഭിലാഷമാണ്‌ മുമുക്ഷ. 
ഒരു സാധകന്‍ അവശ്യം ഉണ്ടായിരിക്കേണ്ട മുമുക്ഷയെ ദ്യോതിപ്പിക്കുകയാണ്‌ 
ഗുരുദേവന്‍ “അതിന്നടിയന്നഭിലാഷം” എന്ന ഭാഗം കൊണ്ട്‌. 


ജീവിതത്തിന്‍െറ പരമലക്ഷ്യം 


ചിത്തിന്‍െറ പൂര്‍ണ്ണരൂപം കണ്ടെത്തി താന്‍ അതാണെന്നു ഭാവിക്കുക 
യാണ്‌ ജീവിതത്തിന്‍െറ പരമലക്ഷ്യം. ജഡത്തിന്‍െറ തോന്നല്‍ അല്‍പ്പമെ 
ങ്കിലും ബാക്കിനില്‍ക്കുന്നിടത്തോളം ചിത്സ്വരൂപാനുഭവത്തില്‍ അപൂര്‍ണ്ണത 
യുണ്ടാവും. അതിനാല്‍ ചിത്സ്വരൂപസ്ഥിതി പൂര്‍ണ്ണമാവുമ്പോഴേ ജഡം ജ 
യിക്കപ്പെടു. അതുപോലെ ജഡമായ ശരീരത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള ഈ 
ജീവിതയാത്ര അവസാനിപ്പിച്ച്‌ ധന്യതനേടാനും പൂര്‍ണ്ണമായ ഈ ചിത്സ്വരു 
പസ്ഥിതികൊണ്ടേ പററു. ജഡത്തെ അല്‍പ്പമെങ്കിലും സമാശ്രയിക്കുന്നിട 
ത്തോളം ജഡസ്വഭാവങ്ങളായ ജന്മം, മൃത്യു, ജരാ, വ്യാധി എന്നീ ദോഷങ്ങള്‍ 
കൊണ്ട്‌ ജീവിതം കലുഷവും ദുഃഖപൂര്‍ണ്ണവുമായിത്തുടരുകയേയുള്ളൂ. ജഡ 
ങ്ങളായ ഭാതികസമ്പത്തുക്കള്‍ എത്രയൊക്കെ നേടിയാലും അവയൊന്നും 
അവസാനം ജീവിതത്തെ ധന്യമാക്കാന്‍ ഉപകരിക്കയില്ലെന്നും ഒരാള്‍ക്കു 
ചുററുപാടും നോക്കി കണ്ടറിയാന്‍ കഴിയും. ഇങ്ങനെയിരിക്കെ ചിദാനന്ദ 
സ്വരൂപമായ ആത്മസത്യത്തെ തിരയാതെ വെറും ജഡങ്ങളില്‍മാത്രം ശ്രമിച്ച്‌ 
ജീവിതം കഴിച്ചുകൂട്ടുന്നവരെ ആത്മഹന്താക്കളെന്നാണ്‌ ശ്രുതി വിളിക്കു 
ന്നത്‌. ആത്മഹന്താക്കളുടെ ജീവിതഗതിയെക്കുറിച്ച്‌ ഗുരുദേവന്‍ ഭാഷാ 
ന്തരം ചെയ്തിട്ടുള്ള ഈശാവാസ്ധ്യോചനിഷത്ത്‌ പ്രഖ്യാപിക്കുന്നതു 
നോക്കുക :- 


ആസുരം ലോകമൊന്നുണ്ടു 

കുരിരുട്ടാലതാവ്യതം 

മോഹമാര്‍ന്നാത്മഹന്താക്കള്‍ 

പോകുന്നു മൃതരായതില്‍. ഈശാവാസ്യ തര്‍ജ്ജിമ-3 


ചിജ്ജഡഛിന്തനം 297 


ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചാലും മനുഷ്യജീവിതത്തെ ഇരുട്ടിലേയ്ക്കാ 
ഴ്ത്താന്‍ മാത്രമേ കേവല ജഡാനുസന്ധാനം ഉപകരിക്കു. ഇതിന്‌ ഒരേയൊ 
രു പോംവഴി ഈശ്വരകാരുണ്യം നേടി ചിദേകരസമായ ആത്മാവിനെ സ്വപ്ര 
യത്നംകൊണ്ട്‌ പൂര്‍ണ്ണമായി സാക്ഷാത്കരിക്കുക തന്നെയാണ്‌. അതോടെ 
ജഡം ജയിക്കപ്പെടുകയും ജഡദേഹത്തിലെ ജീവിതയാത്ര ധന്യമാവുകയും 
ചെയ്യും. ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ “ജഡമിന്നിതുകൊണ്ടു ജയിക്കും” എന്ന 
വരിയില്‍ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


വസ്തുസത്തയില്ലാത്ത മിഥ്യാശ്രമമാണ്‌ ജഡദര്‍ശനം 


ചിത്തില്‍ പ്രത്യക്ഷപ്പെടുന്ന ജഡം ചിത്തിന്‍െറ പരിണാമം തന്നെയല്ലേ 
എന്നു ചിലര്‍ സംശയിച്ചേക്കാം. വസ്തുസ്ഥിതി ധരിക്കാത്തതുകൊണ്ടുണ്ടാ 
കുന്ന സംശയമാണിത്‌. ചിത്തും ജഡവും ഇരുട്ടും വെളിച്ചവുംപോലെ പര 
സ്പര ഭിന്നങ്ങളാണെന്ന്‌ അവയുടെ സ്വരൂപവിവരണത്തില്‍ തെളിഞ്ഞിട്ടു 
ണ്ടല്ലോ. ഇരുട്ട്‌ വെളിച്ചമായോ വെളിച്ചം ഇരുട്ടായോ പരിണമിക്കുകയെന്ന 
പ്രശ്നമേയില്ല. പരമാര്‍ത്ഥത്തില്‍ വെളിച്ചത്തിന്‍െറ അഭാവത്തില്‍ വസ്തുസ 
ത്തയൊന്നുമില്ലാതെ പ്രകടമാകുന്ന ഒരു ഭ്രമാനുഭവം മാത്രമാണ്‌ ഇരുട്ട്‌. ഇ 
തുപോലെ ബോധസത്യത്തിന്‍റെ അപൂര്‍ണ്ണാനുഭവത്തില്‍ വിശേഷിച്ചു വ 
സ്തുസത്തയൊന്നുമില്ലാതെ ഉണ്ടെന്നു തോന്നുന്ന ഒരു ശ്രമാനുഭവമാണ്‌ ജ 
ഡദര്‍ശനം. അതുകൊണ്ട്‌ സത്യദര്‍ശികള്‍ ജഡാനുഭവത്തെ ചിത്തിന്‍െറ പ 
രിണാമമായിട്ടല്ല ചിത്തിലെ വിവര്‍ത്തമായിട്ടാണംഗീകരിക്കുന്നത്‌. ഒരു വസ്തു 
വില്‍ അതിന്‌ യാതൊരു മാററവും സംഭവിക്കാതെ മറെറാരു പദാര്‍ത്ഥത്തിന്‍െറ 
തോന്നലുളവാകുന്നതാണ്‌ വിവര്‍ത്തം. നട്ടുച്ചയ്ക്കു മരുഭൂമിയില്‍ വെള്ളത്തി 
ന്‍െറ തോന്നലുളവാകുന്നത്‌ വിവര്‍ത്തമാണ്‌. ഇവിടെ ഉണ്ടെന്നുതോന്നുന്ന 
വെള്ളം മരുഭൂമിക്ക്‌ ഒരു മാററവും വരുത്തുന്നില്ല. എന്നാല്‍ വെള്ളമുണ്ടെന്നു 
തോന്നുന്നിടത്തോളം മരുഭൂമിയെ അറിയാന്‍ കഴിയുന്നില്ല. മരുഭൂമിയെ അടു 
ത്തുചെന്ന്‌ അറിഞ്ഞുകഴിഞ്ഞാല്‍ വെള്ളം പിന്നെ കാണുകയുമില്ല. മരുഭൂ 
മിയെ അടുത്തുചെന്നു കണ്ടറിഞ്ഞയാള്‍ പിന്നെ ദൂരെ മാറിനിന്ന്‌ വെള്ളം 
കണ്ടാല്‍പോലും ഉള്ളതു മരുഭൂമി മാത്രമാണെന്നു ധരിക്കുകയും ചെയ്യും. 
ഇതുതന്നെയാണ്‌ ചിത്തില്‍ ഉണ്ടെന്നു തോന്നുന്ന ജഡ്രപപഞ്ചത്തിന്‍െറയും 
കഥ. ജഡം ഉണ്ടെന്നു തോന്നുന്നിടത്തോളം ചിത്ത്‌ പൂര്‍ണ്ണമായി അറിയപ്പെ 
ടുകയില്ല. ചിത്തിന്‍െറ പൂര്‍ണ്ണ സാക്ഷാത്കാരത്തില്‍ ജഡം പാടെ മാഞ്ഞുമ 
റയുകയും ചെയ്യും. അപ്പോള്‍ ജഡം ചിത്തിനെ മറയ്ക്കാനല്ലാതെ മറെറാ 
ന്നിനും ഉപകരിക്കുന്നില്ല. ദര്‍ശനമാലയിലെ അസത്യദര്‍ശനത്തില്‍ ഗുരുദേ 
വന്‍ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്‌ നോക്കുക :- 


ആത്മാനക്ഷീരവദ്യാത? 
രുപാന്തരമതോ4/ഖിലാ 
വിവര്‍ത്തമിന്രജാലേന 
വിദ്യതേ നിര്‍മ്മിതം യഥാ. 
ദര്‍ശ.മാ. അസ-7 


298 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





പാല്‌ വെണ്ണയാകുന്നതുപോലെ ആത്മാവ്‌ പ്രപഞ്ചമായി രൂപാന്തരപ്പെ 
ടുന്നില്ല. ഇന്ദ്രജാലംകൊണ്ട്‌ പദാര്‍ത്ഥങ്ങള്‍ ഉണ്ടെന്നു തോന്നുന്നതുപോലെ 
ജഡം ആത്മാവിലെ വിവര്‍ത്തമാണ്‌. വിവര്‍ത്തമായ ജഡം തന്നെ ഇല്ലാത്ത 
താണെങ്കില്‍ പിന്നെ ജഡത്തില്‍ ചിത്തിന്‌ സ്ഥിതിയില്ല എന്നു പറയേണ്ടതി 
ല്ലല്ലോ. ജഡസമ്പര്‍ക്കം തീരെയില്ലാത്തതാണ്‌ പൂര്‍ണ്ണസത്യസാക്ഷാത്കാര 
രൂപത്തിലുള്ള തുരീയാനുഭവം. അത്‌ ഗുരുദേവന്‍തന്നെ ആത്മോപദേശ 
ശതകത്തില്‍ വിവരിക്കുന്നതു നോക്കുക:- 


അടിമുടിയററടിതൊട്ടു മയചിയന്തം 

സ്ഫുടമറിയുന്നതു തുര്വയബോഗമാകും 

ജഡമറിവിലതു ചിന്തചെയ്തുചൊല്ലു- 

ന്നിടയിലിരുന്നറിവല്ലറിഞ്ഞിടേണം. ആത്മോ.ശ. 28 


ആദിയുമന്തവുമില്ലാതെ സമ്പൂര്‍ണ്ണമായും സ്പഷ്ടമായുമുളവാകുന്ന 
ചിന്മാത്രസാക്ഷാത്കാരമാണ്‌ തുരീയാനുഭവം. ഇത്‌ ജഡസമ്പര്‍ക്കത്തോടു 
കുടിയ അറിവല്ല. സങ്കല്‍പ്പിച്ച്‌ പേരു ചൊല്ലുന്നതിനിടയില്‍ ഉണ്ടാകുന്ന 
അറിവുമല്ല ഇങ്ങനെ ജഡം ചിത്പരിണാമമല്ലെന്നും ജഡസമ്പര്‍ക്കത്തോടു 
കൂടിയതല്ല ചിന്മാത്രസാക്ഷാത്കാരമെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ്‌ 
ഗുരുദേവന്‍ “ഇതിന്നിടയില്ലയിരിപ്പതിലൊന്നിലുമേ” എന്ന ഭാഗംകൊണ്ട്‌. 
ചിത്തിനു ജഡത്തിലൊന്നും ഇരിപ്പില്ലെന്നു ഭാവം. 


ജീവന്മുക്തിക്കായുള്ള പ്രാര്‍ത്ഥന 


കോടിസൂര്യ,്രഭമായ സത്യം സമാധിദശയില്‍ തെളിഞ്ഞു കിട്ടണമെന്ന 
ആഗ്രഹം ഒന്നാം പദ്യത്തില്‍ വെളിവാക്കി. അതുകൈവരാന്‍ ഈശ്വരകാരു 
ണ്യത്തിനായി രണ്ടാം പദ്യത്തില്‍ പ്രാര്‍ത്ഥിച്ചു. എന്നാല്‍ ഈശ്വരകാരുണ്യം 
കൊണ്ട്‌ ലഭ്യമാകുന്ന സമാധിയില്‍ത്തന്നെ സദാ മുഴുകിയിരിക്കാന്‍ ഒരുക്ക 
ങ്ങള്‍ ചെയ്തുതീര്‍ക്കാനാണ്‌ ഒരു ശരീരം രൂപംകൊള്ളുന്നത്‌. ആ പ്രാരബ്ധ 
കര്‍മ്മം ബാക്കിയുള്ളിടത്തോളം സത്യദര്‍ശിക്കും സമാധി വിട്ടുണര്‍ന്ന്‌ ശരീ 
രയാത്ര തുടരാതെ വയ്യ. സമാധിവിട്ട്‌ ദേഹബോധത്തിന്‍െറ തലത്തേയ്ക്കു 
വരുന്നതോടെ ഇന്ദ്രിയങ്ങള്‍ അതാതിന്‍െറ വിഷയങ്ങള്‍ വേര്‍തിരിച്ചു കാട്ടി 
പഞ്ചഭുതസംഘാതമായ ജഡാനുഭവത്തെ ഉളവാക്കിത്തീര്‍ക്കുന്നു. സമാധി 
യില്‍ വസ്തുദര്‍ശനമുണ്ടായാല്‍പോലും വാസനാക്ഷയം, മനോനാശം ഇവ 
മൂന്നും ഒരുമിച്ച്‌ നിരന്തരമഭ്യസിച്ച്‌ വികാരങ്ങള്‍ക്ക്‌ ശക്തി കുറച്ച്‌ കുറച്ച്‌ ക്ര 
മേണ പൂര്‍ണ്ണമായും കാമവിമുക്തനായി ഭവിക്കുന്നു. സമാധി പാകപ്പെട്ട ജ്ഞാ 
നദാര്‍ഡ്യത്തില്‍ക്കൂടി സ്വതഃസിദ്ധമായിത്തീരുന്ന ഈ പൂര്‍ണ്ണമായ കാമവിമു 
ക്തി തന്നെയാണ്‌ ജീവന്മുക്തി. ജീവന്മുക്തനായ ഒരാള്‍ പ്രാരബ്ലപ്രേരിതമായ 
കര്‍മ്മം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നാലും ഒരിക്കലും കര്‍ത്തൃഭാവം ഏറെറടു 
ക്കുകയോ വികാരം കൊണ്ടു വിക്ഷുബ്ലനാവുകയോ ചെയ്യുകയില്ല. അവരില്‍ 
അത്തരം വിക്രിയകള്‍ വല്ലപ്പോഴും പ്രത്യക്ഷപ്പെട്ടാല്‍തന്നെ അത്‌ സത്യനി 
ഷ്ായ്ക്കു ഭംഗംവരുത്താതെ അറിഞ്ഞുകൊണ്ട്‌ അഭിനയിക്കുന്നതാണെന്നറി 


ചിജ്മജുഡചിന്തനം 299 


യേണ്ടതാണ്‌.ഒരു ജീവന്മുക്തന്‍ സദാ സര്‍വ്വത്ര ചിത്സ്വരൂപമായ സത്യത്തെ 
മാത്രം ദര്‍ശിച്ചുകൊണ്ട്‌ നാടകത്തിലെ നടനെന്നപ്പോലെ ഒരു പററലും കൂടാതെ 
ലോകകാര്യങ്ങളിലേര്‍പ്പെടുന്നു. ഇതാണ്‌ ജീവന്മുക്തന്‍െറ ലോകസംഗ്രഹം. 
സാമൂഹ്യതലത്തിലും സാംസ്കാരികതലത്തിലും ശ്രീനാരായണഗുരുദേവന്‍ 
ആസൂത്രണംചെയ്ത വിപ്ലവകരങ്ങളായ കര്‍മ്മപരിപാടികളെല്ലാം ഒരു ജീവ 
ന്മുക്തന്‍െറ ലോകസംഗ്രഹമായി കാണേണ്ടതാണ്‌. അതിനു തെളിവുതരു 
ന്നതാണ്‌ ഇനി അര്‍ത്ഥം ധരിക്കാന്‍പോകുന്ന മൂന്നാം പദ്യം. സമാധ്യനുഭ 
വവും അതിനുള്ള ഭഗവത്കാരുണ്യവും ലഭ്യമായാല്‍ മാത്രം പോര,ഒരു സത്യാ 
ന്വേഷി തുടര്‍ന്ന്‌ ജീവന്മുക്തിക്കായും യത്നിക്കേണ്ടതാണെന്നാണ്‌ മൂന്നാം 
പദ്യം വ്യക്തമാക്കുന്നത്‌ :- 


3 നിലമോടു നെരുപ്പുനിരന്നൊഴുകും 
ജലമാശുഗനംബരമഞ്ചിലുമേ 
അലയാതെയടിക്കടി നല്‍കുക നിന്‍- 
നിലയിന്നിതുതന്നെ നമുക്കു മതി. 
നിലമോട്‌-ഭൂമിതൊട്ട്‌; നെരുപ്പ്‌-അഗ്നി; നിരന്നൊഴുകും ജലം-ഗദ്രവ 
രൂപമായി ഒഴുകുന്ന വെള്ളം;ആശുഗന്‍-വായു; അംബരം-ആകാശം; അഞ്ചി 
ലുമേ-ഈ അഞ്ചു ഭൂതങ്ങളുടെയും സമ്മിശ്രമായ ജഡദൃശ്യങ്ങളിലൊന്നിലും; 
അലയാതെ-മനസ്സുചെന്നുപററി മോഹിക്കാതെ; അടിക്കടി-ശരീരയാത്രയിലെ 
ഓരോ ചുവടുവയ്പിലും;നിന്‍നില-ചിന്മാത്രമായ സത്യത്തിന്‍െറ ഇരിപ്പ്‌; 
നല്‍കുക-കണ്ടനുഭവിക്കുവാന്‍ അനുഗ്രഹിക്കുക;നമുക്ക്‌ ഇതുതന്നെ 
മതി-നമ്മുടെ ജീവിതം ഇതുകൊണ്ടു മാത്രം ധന്യമാകുന്നതാണ്‌. 
ഭൂമി, അഗ്നി, നിരന്നൊഴുകുന്ന വെള്ളം, വായു, ആകാശം എന്നീ പഞ്ച 
ഭൂതങ്ങളുടെ കൂടികലര്‍പ്പായ ജഡദൃശ്യങ്ങളിലൊന്നും മനസ്സു ചെന്നുപററി 
മോഹിക്കാനിടവരാതെ ശരീരയാത്രയിലെ ഓരോ ചുവടുവയ്പിലും ചിന്മാ 
ത്രമായ സത്ൃത്തിന്‍െറ ഇരിപ്പു കണ്ടനുഭവിക്കുവാന്‍ അനുഗ്രഹിക്കേണമേ. 
നമ്മുടെ ജീവിതം ഇതുകൊണ്ടുമാത്രം ധന്യമാകുന്നതാണ്‌. 


പഞ്ചഭുതസംഘാതമാണ്‌ ഓരോ ജഡദൃശൃവും 


പ്രപഞ്ചം എത്രവേണമോ വലുതും അതിലെ ജഡദൃശ്യങ്ങള്‍ എണ്ണമ 
ററതുമായിക്കൊള്ളട്ടെ. എന്നാല്‍ ഏതു ജഡദൃശ്യത്തെയും വിശകലനംചെ 
യ്തു നോക്കിയാല്‍ പൃഥിവ്യപ്തേജോവായുക്കളെന്ന പഞ്ചഭൂതങ്ങളായി വേര്‍ 
പെടുന്നതു കാണാം. അപ്പോള്‍ പ്രാഥമികമായ അന്വേഷണത്തില്‍തന്നെ പ്ര 
പഞ്ചരൂപത്തില്‍ കാണപ്പെടുന്നത്‌ അഞ്ചേഅഞ്ചു ജഡഭുതങ്ങളാണെന്നു തെ 
ളിയുന്നു. അനന്തനാമരൂപങ്ങളായി ഭിന്നിച്ചു കാണപ്പെടുന്ന പ്രപഞ്ചം വാസ്ത 
വത്തില്‍ ഇന്നു കാണപ്പെടുന്ന മട്ടില്‍ ഉള്ളതല്ല. ഉള്ളതോ അഞ്ചു ജഡഭൂത 
ങ്ങള്‍. ഈ പഞ്ചഭൂതങ്ങളുടെ രഹസ്യമോ ? ഇന്ദ്രിയങ്ങളെന്ന ഉപകരണങ്ങള്‍ 
വഴി ശബ്ദസ്പര്‍ശരുപരസഗന്ധങ്ങളെന്ന സൂക്ഷ്മ തന്മാത്രകളെ ബോധം ഗ്ര 
ഹിക്കുമ്പോള്‍ മാത്രമാണ്‌ അവ ഉള്ളതായി തീരുന്നത്‌. ബോധം ഈ സൂ 
ക്ഷ്മതന്മാത്രകളെ ഗ്രഹിക്കാന്‍ കൂട്ടാക്കാതെ കൈവെടിയുകയാണെങ്കില്‍ അ 


300 ഗശശീനാരായണ ഗുര്യദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


വയും ഇല്ലാതാകും. അറിയാനാളില്ലെന്നു വന്നാല്‍ ജഡത്തിനു പിന്നെയെവി 
ടെയാണു നിലനില്‍പ്‌. സൂക്ഷ്മതന്മാത്രകളും അകലുന്നതോടെ ബോധമാ 
കട്ടെ ആനന്ദാനുഭവരുപത്തില്‍ ശുദ്ധമായി ബാക്കിനില്‍ക്കുകയും ചെയ്യും. 
ഗുരുദേവനെപ്പോലെയുള്ള്വര്‍ ഈ സ്ഥിതി സാക്ഷാത്കരിച്ചനുഭവിച്ചിട്ടുള്ളതു 
കൊണ്ടുതന്നെ ബോധത്തിന്‍െറ ശുദ്ധമായ സുഖസ്ഥിതിയെ മറച്ചുകളയാന്‍ 
മാത്രമേ ജഡദൃശ്യങ്ങള്‍ പ്രയോജനപ്പെടുന്നുള്ളു എന്നു തെളിയുന്നു. എന്നാല്‍ 
പിന്നെ ഈ ജഡദൃശ്യങ്ങളുടെ അനുഭവം എന്തുകൊണ്ടുണ്ടായി എന്നൊരു 
ചോദ്യമുണ്ടാകാം. ബോധം കൈവെടിഞ്ഞാല്‍ തീരെ ഇല്ലാതായിത്തീരുന്ന 
വയും ബോധത്തിന്‍െറ ആനന്ദമായ ശുദ്ധരൂപം മറയ്ക്കാന്‍മാത്രം ഉതകുന്ന 
വയുമായ ജഡരൂപങ്ങള്‍ ബോധത്തിന്‍െറ സ്വാനുഭവത്തിലുണ്ടായ എന്തോ 
പാകപ്പിഴ മൂലമാണ്‌ സംഭവിച്ചതെന്നു തീര്‍ച്ചയാണല്ലോ. ഈ പാകപ്പിഴയെ 
യാണ്‌ സത്യദര്‍ശികള്‍ സ്വരൂപവിസ്മൃതിയെന്നും അവിദ്യയെന്നും മററും പ 
റയുന്നത്‌. ഈ വിശദീകരണം കൊണ്ട്‌ തന്മാത്രകളും അവയുടെ വികസിത 
രൂപങ്ങളായ ജഡാനുഭവങ്ങളും ബോധത്തിലെ രൂപാനുഭവത്തിലുണ്ടായ പാ 
കപ്പിഴമൂലം സംഭവിക്കുന്ന ശ്രമങ്ങളാണെന്നും സത്യം ബോധം മാത്രമാണെ 
ന്നും വന്നു ചേരുന്നു. അദ്ദൈതദ7ചികയില്‍ ഗുരുദേവന്‍ ഇക്കാര്യം ഇങ്ങനെ 
മനോഹരമായി പ്രതിപാദിക്കുന്നു. 


ഓരോന്നതായവയവം മുഴുവല്‍ പിരിച്ചു 

വേറാക്കിയാലുലകമില്ല വിചിത്രമദ്ത 

വേറാകുമീയവയവങ്ങളുമേവമങ്ങോ- 

ട്ടോരായ്കിലില്ലഖിലവും നിജബോധമാത്രം അമദദ്ഥ. ദി. 13 


പ്രപഞ്ചത്തെ അവയവങ്ങളായി പിരിച്ചു നോക്കിയാല്‍ അതില്ലാതാവും. 
അവയവങ്ങളായിപ്പിരിയുന്ന ശബ്ദാദി തന്മാത്രകള്‍, ബോധം കൈവെടി 
ഞ്ഞാല്‍ അവയും ഇല്ലാതാകും. ചുരുക്കത്തില്‍ എല്ലാം ബോധം മാത്രമായി 
അവശേഷിക്കും. ഇങ്ങനെ ജഡദൃശ്യങ്ങള്‍ തികച്ചും ശ്രമാനുഭവങ്ങളാണെങ്കില്‍ 
അവയെ സത്യമെന്ന്‌ ധരിച്ച്‌ ജീവിതത്തെ അവയുടെ പിന്നാലെ അഴിച്ചു വിടു 
ന്നത്‌ പതനത്തിനും ദുഃഖത്തിനും കാരണമാകുമെന്നു പറയേണ്ടതില്ലല്ലോ. 
അതുകൊണ്ടാണ്‌ ജഡദൃശ്യങ്ങളിലൊന്നും മനസ്സുചെന്നുപററി മോഹിക്കാ 
നിടവരരുതെന്നു പ്രാര്‍ത്ഥിക്കാന്‍ ഗുരുദേവന്‍ ആവശ്യപ്പെട്ടിരുന്നത്‌. 


ജീവന്മുക്തി കൊതിക്കുന്നയാള്‍ 
സര്‍വ്വം ബ്രഹ്മമയമായിക്കാണണം 


വസ്തുതയിതാണെങ്കില്‍ സമാധിയില്‍ ജഡദൃശ്യങ്ങളെ പാടെയകററി 
ചിന്മാത്രസത്യം ഗ്രഹിക്കുന്ന ജ്ഞാനി വ്യവഹാരദശയില്‍ എങ്ങനെയാണ്‌ 
പ്രപഞ്ചത്തെ വീക്ഷിക്കേണ്ടത്‌? ജ്ഞാനിയും വ്യവഹാരദശയില്‍ ഇന്ദ്രിയങ്ങള്‍ 
വഴി ശബ്ദസ്പര്‍ശാദി തന്മാത്രകളെ ഗ്രഹിച്ചു ജഡദൃശ്യങ്ങളെ അറിയേണ്ടി 
വരുമല്ലോ? ഇതിനു സമാധാനമുണ്ട്‌. ശ്രമാനുഭവത്തില്‍ അധിഷ്ഠാനം വ്യക്ത 
മായി അറിഞ്ഞിട്ടുള്ളയാള്‍ക്ക്‌ ശ്രമവും അധിഷ്ഠാനസ്വരുപം തന്നെയാണെ 


ഛിജ്മഡഛിറ്തനം 301 


ന്നുഭവിക്കാന്‍ പ്രയാസമില്ലല്ലോ. കയറിനെക്കുറിച്ചു നല്ല ബോധമുള്ളയാള്‍ മ 
ങ്ങിയ വെളിച്ചത്തില്‍ അതില്‍ സര്‍പ്പത്തെ കണ്ടാലും ആ സര്‍പ്പം കയറു ത 
ന്നെയാണെന്ന്‌ നിസ്സംശയം ധരിക്കുന്നതാണ്‌. മരുഭൂമിയുടെ സ്വരൂപം അടു 
ത്തുചെന്ന്‌ ഗ്രഹിച്ചിട്ടുളളയാള്‍ നട്ടുച്ചയ്ക്ക്‌ മാറി നിന്ന്‌ അവിടെ കാനല്‍ജലം 
കണ്ടാലും ആ കാനല്‍ജലം മരുഭൂമിതന്നെയാണെന്ന്‌ തീര്‍ച്ചയായും ഗ്രഹി 
ക്കും. ഇതുപോലെ സമാധിയില്‍ ചിന്മാത്രവസ്തുസ്ഥിതി നല്ലപോലെ അ 
നുഭവിക്കുന്ന ജ്ഞാനി വ്യവഹാരവേളയിലെ ശ്രമാനുഭവങ്ങളായ ജഡദര്‍ശന 
ങ്ങളേയും വസ്തുസ്വരൂപമായിത്തന്നെ അനുഭവിക്കാന്‍ തുടങ്ങുന്നു. ശ്രമദര്‍ 
ശനത്തിന്‍െറ ചിരപരിചിതത്വംകൊണ്ട്‌ വല്ലപ്പോഴും വസ്തുസ്വരൂപം മറന്നു 
പോയാലും അത്‌ വീണ്ടും സ്മരിച്ചുറപ്പിക്കുന്നു. സ്വരുപവിസ്മരണരുപത്തി 
ലുള്ള അവിദ്യയുള്ളവാകുന്ന കര്‍മ്മവാസനകള്‍ക്കും അവയുടെ അങ്കുരരൂപ 
ത്തിലുള്ള മനസ്സിനും എത്രമാത്രം കട്ടിയുണ്ടെന്നതിനെ ആശ്രയിച്ചാണ്‌ ഭ്രമാ 
നുഭവത്തിന്‍െറ ദാര്‍ഡ്യം സ്ഥിതി ചെയ്യുന്നത്‌. യോഗപാടവം കൊണ്ട്‌ നേടു 
ന്ന സമാധിയില്‍ വസ്തുസ്ഥിതി അനുഭവിക്കാന്‍ കഴിഞ്ഞാല്‍ പോലും വ്യവ 
ഹാരദശയില്‍ മനസ്സിന്‍െറയും വാസനയുടെയും പ്രാബല്യം പാടെ കുറഞ്ഞു 
കിട്ടണമെന്നില്ല. പായല്‍ മൂടിയ ശുദ്ധജലം പോലെയാണ്‌ മനോവാസനകള്‍ 
കൊണ്ട്‌ മൂടിയ ചിദ്വസ്തു. ബലമായി കൈകൊണ്ടു പായല്‍ ഇരുവശത്തേക്കും 
അകററിയാല്‍ തല്‍ക്കാലം ശുദ്ധജലം കോരിക്കുടിക്കാന്‍ കിട്ടിയെന്നുവരാം. 
എന്നാല്‍ കൈമാറുന്നതോടെ പായല്‍ വീണ്ടും ശുദ്ധജലത്തെ മുടിക്കളയുന്നു. 
ഇതുപോലെ പ്രാണായാമം. സങ്കല്പനിരോധം എന്നീ യോഗാഭ്യാസങ്ങളുടെ 
പാടവം കൊണ്ട്‌ ധ്യാനവേളയില്‍ മനോവാസനകള്‍ തല്ക്കാലം അകന്ന്‌ ചി 
ദസ്തു തെളിയുന്നതാണ്‌ സമാധ്യനുഭവം. എന്നാല്‍ സമാധിവിട്ടുണര്‍ന്ന്‌ വ്യ 
വഹാരരംഗത്തേയ്ക്ക്‌ കടക്കുന്നതോടെ വെള്ളത്തെ മൂടുന്ന പായല്‍പോലെ 
അവ വീണ്ടും പ്രത്യക്ഷപ്പെടും. പായല്‍ നിശ്ശേഷം മാററിക്കഴിഞ്ഞാല്‍ ശുദ്ധ 
ജലം അനായാസമായി ദാഹശമനത്തിന്‌ സദാ ലഭ്യമാകുമെന്ന്‌ പറയേണ്ടതി 
ല്ലല്ലോ. അതുപോലെ ഒരു ജ്ഞാനി പൂര്‍ണ്ണമായ മനോനാശവും വാസനാ 
ക്ഷയവും നേടി സദാ സര്‍വ്വത്ര ചിന്മാത്ര വസ്തുവിനെത്തന്നെ അനുഭവി 
ക്കുവാന്‍ കഴിയുന്ന സ്ഥിതിയാണ്‌ ജീവന്മുക്തി. ജ്ഞാനലാഭത്തിനുശേഷ 
വും വ്യവഹാരവേളയിലുടനീളം ബോധപൂര്‍വ്വം ഭേദചിന്തകളെ നിരോധിച്ച്‌ 
ഭ്രമദൃശ്യങ്ങളിലെല്ലാം ചിദ്വസ്തുവിനെ വിചാരം ചെയ്തു കണ്ടെത്താന്‍ യ 
ത്നിക്കുന്നയാളിന്‌ അചിരേണ ജീവന്മുക്തി കരഗതമാവുന്നു. അതോടെ, സര്‍ 
ദയം ഖല്ധിദം (ബഹ്മ-ഇക്കാണുന്നതൊക്കെ ബ്രഹ്മവസ്തുതന്നെ എന്ന ശ്രു 
തിസിദ്ധമായ സാക്ഷാത്കാരം അനുഭവമണ്ഡലത്തില്‍ പ്രകാശിക്കാനും തു 
ടങ്ങുന്നു. ഗുരുദേവന്‍ ഭാഷാന്തരം ചെയ്തിട്ടുള്ള ഈശാവാസ്യോപനിഷത്ത്‌ 
ഈ അനുഭവസ്ഥിതി വിവരിക്കുന്നത്‌ നോക്കുക. 


സരല്യഭതവ്ുമാത്മാവി- 

ലാത്മാവിനെയുമങ്ങനെ- 

സര്‍വ്യഭുതത്തിലും കാണ്ു- 

മവനെന്തുള്ളു നിന്ദ്യമായ്‌. ഈശാ.ത.-7 


302 ശ്രീനാരായണ ഗുരുദേവക്ൃതികശീ സന്മുര്ണവഖ്യാഖ്യാനം - ഭാഗം I 


ഒരു ജീവന്‍മുക് തന്‍ എല്ലാ പ്രപഞ്ചദൃശ്യങ്ങളും ആത്മാവായ 
ചിദ്വസ്തുതന്നെയാണെന്ന്‌ കാണുന്നു. അതുപോലെ ആത്മാവുതന്നെയാണ്‌ 
എല്ലാ പ്രപഞ്ചദൃശ്യങ്ങളുമെന്നും കാണുന്നു. അങ്ങനെയുള്ള ആളിന്‌ ഇവിടെ 
നിന്ദ്യമായി യാതൊന്നും തന്നെയില്ല. ഒരു സത്യാന്വേഷി ഈ സ്ഥിതി 
വന്നുചേരാന്‍ കൊതിക്കണമെന്നാണ്‌ “അടിക്കടി നല്കുക നിന്‍നില” എന്ന 
ഭാഗം കൊണ്ട്‌ വ്യക്തമാക്കുന്നത്‌. 


സമ്പൂര്‍ണ്ണ സംതൃപ്തിയാണ്‌ ജീവന്‍മുക്തി പ്രയോജനം 

ജീവമുക്തന്‍ ഒരു മനുഷ്യനുണ്ടാകാവുന്ന എല്ലാ ആകാംഷകള്‍ക്കു 
മുപരി സംതൃപ്തി നേടി ഉയരുന്നു. സപ്തഭൂമികകളെ കടക്കുന്നതാണ്‌ ഈ 
സര്‍വ്വസംതൃപ്തി. ജിജ്ഞാസാ നിവൃത്തി, ചികീര്‍ഷാനിവൃത്തി, ജിഹാസാ 
നിവൃത്തി, പ്രേപ്സാനിവൃത്തി, ശോകനിവൃത്തി, ഭയനിവൃത്തി, സര്‍വ്വസങ്കല്പ 
നിവൃത്തി എന്നിവയാണ്‌ ഈ സപ്തഭൂമികകള്‍, അറിയേണ്ടതൊക്കെ 
അറിഞ്ഞു, ഇനിയൊന്നുമറിയാനില്ല; എന്ന അനുഭവമാണ്‌ ജിജ്ഞാസാ 
നിവൃത്തി. ചെയ്യേണ്ടതൊക്കെചെയ്തു. ഇനിയൊന്നും ചെയ്യാനില്ല എന്ന 
അനുഭവമാണ്‌ ചികീര്‍ഷാ നിവൃത്തി. ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിച്ചു, 
ഇനിയൊന്നും ഉപേക്ഷിക്കാനില്ല; എന്ന ബുദ്ധിയാണ്‌ ജിഹാസാ നിവൃത്തി. 
കിട്ടേണ്ടതെല്ലാം കിട്ടി, ഇനിയൊന്നും കിട്ടാനില്ല;എന്ന അനുഭവമാണ്‌ 
ദപപ്സാനിവ്യത്തി. ദുഃഖങ്ങളെല്ലാം ഒഴിഞ്ഞുപോയിരിക്കുന്നു, ഇനി ഒരു 
ദുഃഖവും എന്നെ ബാധിക്കുകയില്ല; എന്ന അനുഭവമാണ്‌ ശോകനിവ്യത്തി. 
സകല തരത്തിലുള്ള ഭയങ്ങളില്‍നിന്നും മനസ്സ്‌ നിവൃത്തമാകുന്നതാണ്‌ 
ഭയനിവ്യത്തി. ചിത്തത്തിനു ചലനമുണ്ടാക്കുന്ന എല്ലാ സങ്കല്‍പ്പങ്ങളില്‍നിന്നും 
വിമുക്തി കിട്ടുന്നതാണ്‌ സര്‍ദ്യസങ്കല്‍ചനിവ്യത്തി. ഈ സപ്തഭൂമികകള്‍ 
കടക്കുന്ന ചിത്തം സമ്പൂര്‍ണ്ണ ധന്യത നേടി ആനന്ദിക്കുമെന്നു പറയേണ്ടതില്ല. 
ഒരു ജീവനമുക്തന്‍െറ ഈ ആനന്ദാതിരേകവും ജീവിത ധന്യതയും വ്യക്തമാ 
ക്കാന്‍ തന്നെയാണ്‌ ഗുരുദേവന്‍ മൂന്നാം ശ്ലോകത്തില്‍ “ഇതുതന്നെ നമുക്കു 
മതി” എന്നു പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


ജീവന്മുക്തന്‌ സുവ്യക്തമാകുന്ന ചിജജഡരഹസ്യം 


ജഡദൃശ്യങ്ങളെ ഒഴിച്ചുമാററി സമാധിയില്‍ സൂര്യതുല്യം ചിത്തിനെ 
സാക്ഷാത്കരിക്കാമെന്നും തുടര്‍ന്ന്‌ ഈശ്വരകാരുണ്യമുണ്ടായാല്‍ ജീവന്മുക്തി 
നേടാമെന്നും വെളിപ്പെട്ടു. ജീവന്മുക്തി കൈവരുന്നതോടെ നിലനില്‍പ്പിലെ 
ഘടകങ്ങളായ ചിജ്ജഡങ്ങളുടെ രഹസ്യം അനുഭവത്തില്‍ തെളിയുന്നതെ 
ങ്ങനെയാണെന്നാണ്‌ നാലാം പദ്യത്തില്‍ വിവരിക്കുന്നത്‌. 


4 മതിതൊട്ടു മണംമുതലഞ്ചുമുണ- 
ര്‍ന്നരുളോളവുമുള്ളതു ചിന്മയമാം 
ക്ഷിതിതൊട്ടിരുളോളമഹോ! ജഡമാ- 
മിതുരണ്ടിലുമായമരുന്നഖിലം. 


ചിജ്ജഹധച്ിത്തനം 303 





മതിതൊട്ട്‌-ബുദ്ധി തുടങ്ങി;മണംമുതലഞ്ചും-ഗന്ധം തുടങ്ങി രസം, 
രൂപം, സ്പര്‍ശം, ശബ്ദം എന്നീ അഞ്ചും; ഉണര്‍ന്ന്‌ -അറിഞ്ഞു; അരുളോളവും- 
ഞാന്‍, ഞാന്‍ എന്ന ബോധാനുഭവംവരെ; ഉള്ളത്‌ -മാററമില്ലാതെ തുടരുന്ന 
സത്യം; ചിന്മയമാം-ചിത്തു മാശ്രമാണ്‌;ക്ഷിതിതൊട്ടിരുളോളം-ഭൂമിമുതല്‍ 
ശൂന്യമായ അജ്ഞാനംവരെ; ജഡമാം-ജഡംതന്നെയാണ്‌;ഇതു രണ്ടിലുമായ്‌- 
ഈ ചിത്തിലും ജഡത്തിലുമായ്‌; അഖിലം-നിലനില്‍പിലെ സര്‍വ്വരഹസ്യവും; 
അമരുന്നു-അടങ്ങിയിരിക്കുന്നു; അഹോ- ആശ്ചര്യം. 
ബുദ്ധി തുടങ്ങി ഗന്ധരസാദിപഞ്ചതന്മാത്രകളെ അറിഞ്ഞ്‌ ഞാന്‍, ഞാന്‍ 
എന്ന ബോധാനുഭവംവരെയുള്ള എല്ലാ അനുഭവങ്ങളിലും മാററമില്ലാതെ 
തുടരുന്ന സത്യം ചിത്തു മാത്രമാണ്‌. ഭൂമി മുതല്‍ അജ്ഞാനം വരെ കാണ 
പ്പെടുന്നതൊക്കെ ജഡവും. ഈ ചിത്തിലും ജഡത്തിലുമായി നിലനില്‍പ്പിലെ 
സര്‍വ്വരഹസ്യവും അടങ്ങിയിരിക്കുന്നു. 


അനുഭവമണ്ഡലം ചിത്തിനെ കാട്ടിത്തരുന്നു 


പ്രപഞ്ചം അനുഭവമാണ്‌. ആരുടെ അനുഭവം ? ചിത്തിന്‍െറ അഥവാ 
ബോധത്തിന്‍െറ. ബോധമുണ്ടോ പ്രപഞ്ചമുണ്ട്‌; ബോധമില്ലയോ പ്രപഞ്ചമില്ല. 
ലളിതമായ ഈ യുക്തികൊണ്ടുതന്നെ പ്രപഞ്ചത്തില്‍ വസ്തുരൂപേണയു ള്ള 
തു ബോധമാണെന്നു തെളിയുന്നു. സ്വര്‍ണ്ണമുണ്ടോ ആഭരണങ്ങളുണ്ട്‌ ; സ്വര്‍ 
ണ്ണമില്ലയോ ആഭരണങ്ങളില്ല. അതുകൊണ്ട്‌ ആഭരണങ്ങളായി കാണപ്പെടുന്ന 
വൈവിധ്യങ്ങളില്‍ വസ്തുരുപേണയുള്ളതു സ്വര്‍ണ്ണം മാത്രം എന്നു തെളി 
യുന്നതുപോലെ. അപ്പോള്‍ മാല, വള, മോതിരം എന്നീ മട്ടില്‍ പ്രകടമാകുന്ന 
രൂപ വൈവിധ്യങ്ങളും അവയ്ക്കു നല്‍കപ്പെട്ടിരിക്കുന്ന പേരുകളുമോ? സ്വര്‍ 
ണ്ണമെന്ന വസ്തുവില്‍ വിശേഷിച്ചു വേറെ വസ്തുസത്തയൊന്നുമില്ലാതെ 
ഉണ്ടായി മറയുന്ന വെറും കാഴ്ചകള്‍. അതുപോലെ എല്ലാ ജഡരുപങ്ങളും 
നാമങ്ങളും ബോധത്തില്‍ വിശേഷിച്ചു വേറെ വസ്തുസത്തയൊന്നുമില്ലാതെ 
പൊന്തിമറയുന്ന വെറും കാഴ്ചകള്‍. നിലനില്‍പ്പിന്‍െറ ഈ രഹസ്യം അനുഭ 
വതലങ്ങളെ മുഴുവന്‍ സംഗ്രഹിച്ചുകൊണ്ട്‌ വെളിപ്പെടുത്തിയിരിക്കുകയാണ്‌ 
ഗുരുദേവന്‍ ആദ്യത്തെ രണ്ടു വരികളില്‍. 

ആര്‍ക്കായാലും മൂന്നു തലങ്ങളില്‍ മാത്രമേ പ്രപഞ്ചം അനുഭവവിഷ 
യമാകുന്നുള്ളു. അവയാണ്‌ ജാഗ്രത്‌ സ്വപ്നസുഷുപ്തികള്‍. ഈ അനുഭവ 
തലങ്ങളെയാണ്‌ ഗുരുദേവന്‍ മതിതൊട്ടു മണംമുതലഞ്ചു മുണര്‍ന്നരുളോ 
ളവും എന്ന ഭാഗം കൊണ്ട്‌ സംഗ്രഹിച്ചിരിക്കുന്നത്‌. മതിതൊട്ടു മണംമുതല 
ഞ്ചുമുണര്‍ന്നു വര്‍ത്തിക്കുന്ന അനുഭവതലമാണു ജാഗ്രത്ത്‌. ഉണര്‍ന്നിരുന്ന്‌ 
പ്രപഞ്ചത്തെ പഞ്ചേന്ദ്രിയങ്ങള്‍വഴി അനുഭവിക്കുന്ന അവസ്ഥയാണല്ലോ 
ജാഗ്രത്ത്‌. ചിത്തവും ഇന്ദ്രിയങ്ങളും ജാഗ്രത്തില്‍ ഉണര്‍ന്നു വര്‍ത്തിക്കുന്നു. 
മണം മുതലഞ്ചും ഉണര്‍ന്നു വര്‍ത്തിക്കുന്നതാണ്‌ പഞ്ചേന്ദ്രിയാനുഭവം. 
“അരുള്‌” എന്ന പദം കൊണ്ട്‌ അനുഭവങ്ങളുടെ മുഴുവന്‍ കേന്ദ്രമായ ഞാന്‍ 
എന്ന ബോധാനുഭവത്തെയാണ്‌ കുറിക്കുന്നത്‌. ജാഗ്രത്തില്‍ തുടങ്ങി 
“അരുളോളവും” എന്ന പ്രയോഗംകൊണ്ട്‌ ജാഗ്രത്ത്‌, സ്വപ്നം, സുഷുപ്തി 
എന്നീ മൂന്നു അനുഭവങ്ങളേയും സംഗ്രഹിച്ചിരിക്കുന്നു വെന്നു കാണേണ്ട 


304 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


താണ്‌. ഉണര്‍വ്വ്‌, സ്വപ്നം, ഉറക്കം, എന്നീ മൂന്നു അനുഭവങ്ങളും “ഞാന്‍” 
എന്ന ഒരേ ബോധത്തിനു ദിവസേന മാറി മാറി പ്രത്യക്ഷപ്പെടുന്നു. ഉണര്‍വ്വില്‍ 
സ്വപ്നമോ ഉറക്കമോ ഇല്ല. സ്വപ്നത്തില്‍ ഉണര്‍വ്വോ ഉറക്കമോ കാണ്മാനില്ല. 
ഇതു തന്നെയാണ്‌ ഉറക്കത്തിലെയും കഥ. ഒരനുഭവത്തില്‍ മറ്റൊരനുഭവം 
ഇല്ലാത്തതു കൊണ്ടുതന്നെ അനുഭവങ്ങള്‍ മാറിമാറി വരുന്ന വെറും 
കാഴ്ചകളാണെന്നു നിര്‍ണ്ണയിക്കാം. എന്നാല്‍ മാറ്റമില്ലാത്ത ഒരു വസ്തു 
ഉണ്ടെങ്കിലേ ഈ കാഴചകള്‍ക്ക്‌ മാറിമാറി പ്രത്യക്ഷപ്പെടാനും മറയാനും 
കഴിയൂ. അങ്ങനെ മാറ്റമില്ലാതെ ഈ കാഴ്ചകള്‍ക്കാശ്രയമായി നില്‍ക്കുന്ന 
കാഴ്ചക്കാരനായ വസ്തുവാണ്‌ ചിത്ത്‌ അഥവാ ബോധം ഉണര്‍ന്നിരുന്ന 
ഞാന്‍ തന്നെയാണ്‌ ഉറങ്ങിയത്‌; ഉറങ്ങിയ ഞാന്‍ തന്നെയാണ്‌ സ്വപ്നം 
കണ്ടത്‌. സ്വപ്നം കണ്ട ഞാന്‍ തന്നെയാണ്‌ ഉണര്‍ന്നത്‌. എന്നിങ്ങനെ ഒരേ 
ബോധം തന്നെയാണ്‌ ഈ അവസ്ഥകള്‍ മാറിമാറി അനുവിക്കുന്നതെന്ന്‌ 
എല്ലാവര്‍ക്കും അനുഭവമുള്ളതാണല്ലോ. ഇനി ഓരോ അനുഭവതലത്തിലും 
മാറി മാറി വരുന്ന പ്രത്യേകം പ്രത്യേകം കാഴ്ചകളെയെല്ലാം മാറാതെ 
നിന്നനുഭവിക്കുന്നതും ബോധമാണല്ലോ. ജാഗ്രത്തില്‍ സൂര്യന്‍, ചന്ദ്രന്‍, 
മനുഷ്യന്‍, മൃഗം, രാമന്‍, കൃഷ്ണന്‍ എന്നിങ്ങനെ ഒന്നിനൊന്നു മാറി പലതും 
അനുഭവവിഷയമായിക്കൊണ്ടി രിക്കും. സ്വപ്നത്തിലെയും കഥ ഇതുതന്നെ. 
എന്നാല്‍ മാറിമാറി വരുന്ന എല്ലാ നാമരുപങ്ങളെയും അറിഞ്ഞനുഭവിക്കുന്ന 
യാള്‍ ഒന്നുതന്നെയാണെന്നാണല്ലോ എല്ലാവര്‍ക്കും അനുഭവം. ജാഗ്രത്തിലും 
സ്വപ്നത്തിലും മാറാതെ നിന്ന്‌ നിരവധി ദൃശ്യങ്ങളെ അനുഭവിച്ച “ഞാന്‍” 
തന്നെയാണ്‌ ഉറക്കത്തില്‍ ഒരിരുണ്ട ആവരണം പുതച്ച്‌ സുഖിക്കുന്നത്‌ എന്ന 
കാര്യത്തിലും ആര്‍ക്കും സംശയമില്ല. മാറാതെ നില്‍ക്കുന്ന “ഞാന്‍” ഇല്ലെന്നു 
വന്നാല്‍ മാറിവരുന്ന എല്ലാ കാഴ്ചകളും ആ നിമിഷം ശുന്യമായിത്തീരുകയും 
ചെയ്യും. ഈ വിശകലനത്തില്‍നിന്നും ജാഗ്രത്ത്സ്വപ്നസുഷുപ്ത്യനുഭവങ്ങ 
ളില്‍ മാറ്റമില്ലാതെ ഉള്ളതായി തുടരുന്ന വസ്തുസത്ത ബോധമാണെന്നു 
വ്യക്തമാണല്ലോ. ഇക്കാര്യമാണ്‌ “ഉള്ളതു ചിന്മയമാം” എന്ന ഭാഗംകൊണ്ട്‌ 
ഗുരുദേവന്‍ വ്യക്തമാക്കിയിരിക്കുന്നത്‌. 


ജാഗ്രത്സ്വപ്നസുഷുപ്തികളിലെ 
മാറിമാറി വരുന്ന ദൃശ്യങ്ങള്‍ ജഡം 

അനുഭവതലങ്ങളില്‍ മാറിമാറി വരുന്ന കാഴ്ചകള്‍ക്കിടയില്‍ മാറാതെ 
ഉള്ളതായി വിളങ്ങുന്നത്‌ ബോധമാണെന്നു സമ്മതിക്കാം. അപ്പോള്‍ മാറിമാറി 
വരുന്ന കാഴ്ചകള്‍ എന്താണ്‌? മാറിമാറി വരുന്ന കാഴ്ചകളാണു ജഡങ്ങള്‍, 
ജാഗ്രത്തിലും സ്വപ്നത്തിലും അനുഭവിക്കപ്പെടുന്നതൊക്കെ പഞ്ചഭുതങ്ങളോ 
അവയുടെ തന്മാത്രകളോ ആയി വേര്‍തിരിയുന്നതാണ്‌. അന്തഃകരണം അഥവാ 
ചിത്തം ശബ്ദസ്പര്‍ശരുപരസഗന്ധങ്ങളെന്ന തന്മാത്രകളുടെ സംഘാതമാണ്‌. 
ഈ അന്തഃകരണത്തിന്‍െറ തനിച്ചുള്ള പ്രകടനമാണല്ലോ സ്വപ്നം. അതു 
കൊണ്ട്‌ സ്വപ്നദൃശ്യങ്ങളെല്ലാം പഞ്ചതന്മാത്രകളില്‍ ഉള്‍പ്പെടുന്നവയേയുള്ളു. 
ഉണര്‍ന്നിരിക്കുമ്പോള്‍ പുറമേ അനുഭവപ്പെടുന്ന ഏതു ദൃശ്യവും പഞ്ചഭൂതങ്ങ 
ളായി വേര്‍തിരിയുമെന്നു നാം കണ്ടുവല്ലോ. അനുഭവതലങ്ങളില്‍ പഞ്ചഭുതങ്ങ 


ഛിജ്ജഡചിന്തനാം 305 


ളില്‍പ്പെടാത്തതായി തോന്നുന്ന ഒരേയൊരു ദൃശ്യം സുഷുപ്തിയിലെ ആവര 
ണമാണ്‌. ഇതിനെയാണ്‌ ശാസ്ത്രം അജ്ഞാനാവരണമെന്നും അവിദ്യയെന്നു 
മൊക്കെ പറയുന്നത്‌. പരമാര്‍ത്ഥത്തില്‍ ഈ അജ്ഞാനമറ പഞ്ചഭൂതങ്ങളുടെ 
മുഴുവന്‍ അവ്യക്തരുപമാണെന്നാണ്‌ ശാസ്ത്രസിദ്ധാന്തം. എങ്കിലും ഗുരു 
ദേവന്‍ ഇതിനെ പഞ്ചഭൂതങ്ങളില്‍ നിന്നും വേര്‍പെടുത്തി “ഇരുള്‍” എന്ന പേരു 
കൊടുത്തു നിര്‍ദ്ദേശിച്ചിരിക്കുകയാണ്‌. ഇങ്ങനെ അനുഭവതലങ്ങളില്‍ 
അനുഭോക്താവിനാല്‍ അനുഭവിക്കപ്പെടുന്ന പഞ്ചഭുതങ്ങളെയും അജ്ഞാനമറ 
യെയും സംഗ്രഹിച്ചുകൊണ്ടാണ്‌ “‘ക്ഷിതിതൊട്ടിരുളോളം” എന്നു പ്രസ്താവിച്ചി 
രിക്കുന്നത്‌. ഇത്രയും ജഡമാണ്‌. 


ജഡചിദ്രഹസ്യം 


ഉള്ള വസ്തുവില്‍ വിശേഷിച്ചു വേറെ വസ്തുസത്തയൊന്നുമില്ലാതെ 
പൊന്തിമറയുന്ന രൂപങ്ങളാണ്‌ ജഡങ്ങള്‍. വസ്തുവില്‍ ഒളിഞ്ഞിരിക്കുന്ന 
വസ്തുശക്തിയാണ്‌ ഇത്തരം രൂപങ്ങളെ വെളിപ്പെടുത്തുകയും മറയ്ക്കുകയും 
ചെയ്യുന്നത്‌. അഖണ്ഡസത്യമായ ചിത്തില്‍ ആ ശക്തി സ്പന്ദിച്ച്‌ ഉളവാക്കിയ 
ആദ്യത്തെ വികാരമാണ്‌ ആകാശം. പദാര്‍ത്ഥങ്ങള്‍ക്കിരിക്കാനുള്ള “ഇട'മെ 
ന്നതാണ്‌ ആകാശത്തിന്‍െറ സ്വരൂപം. ഇടത്തോടൊപ്പം ശബ്ദം എന്ന ഗുണവും 
ആകാശസ്വരൂപത്തില്‍ അടങ്ങുന്നു. ഇടം, ശബ്ദം എന്നീ സ്വരൂപങ്ങള്‍ ബോധ 
ത്തിലെ ഉണ്മയിലാണ്‌ ആവിര്‍ഭവിച്ചതെന്നോര്‍ക്കണം. അങ്ങനെ 
“ആകാശം ഉണ്ട്‌” എന്ന അനുഭവം സിദ്ധമാകുന്നു. ഇവിടെ സ്വര്‍ണ്ണത്തില്‍ 
വളയുടെയോ മാലയുടെയോ രൂപം ആവിര്‍ഭവിച്ചതുപോലെയാണ്‌ ഉണ്മയില്‍ 
അഥവാ ബോധത്തില്‍ ഇടം, ശബ്ദം എന്ന ആകാശസ്വരൂപങ്ങള്‍ പ്രത്യക്ഷ 
പ്പെട്ടിരിക്കുന്നത്‌. വളയുടെയോ മാലയുടെയോ രൂപം മാറിയാലും സ്വര്‍ണ്ണം 
ബാക്കിനില്‍ക്കും. അതുപോലെ ആകാശം ഉണ്ട്‌ എന്ന അനുഭവത്തില്‍ ആ 
കാശത്തിന്‍െറ സ്വരൂപമായ ഇടവും ശബ്ദവും അപ്രത്യക്ഷമായാലും ബോധ 
ത്തിന്‍െറ സ്വരൂപമായ ഉണ്മ ബാക്കിനില്‍ക്കും. ഉണ്മയില്‍ ഇങ്ങനെ ഉണ്ടായി 
മറയുന്ന ആകാശസ്വരുപങ്ങളായ ഇടവും ശബ്ദവും അതിനാല്‍ ജഡമെന്നറി 
യപ്പെടുന്നു. തുടര്‍ന്നു ശക്തി സ്പന്ദിച്ചാല്‍ “വായു ഉണ്ട്‌ എന്ന അനുഭവം 
സംജാതമാവുന്നു. ആകാശത്തിന്‍െറ സ്വരൂപമായ ശബ്ദത്തോടൊപ്പം പുതു 
തായി ചലനവും സ്പര്‍ശവും എന്ന രണ്ടംശങ്ങള്‍കുടി കൂട്ടിച്ചേര്‍ത്താണ്‌ ശക്തി 
വായുവിന്‍െറ അനുഭവം ഉളവാക്കുന്നത്‌. വായു ഉണ്ട്‌ എന്നനുഭവിക്കുന്ന 
ബോധം ചലനത്തെയും സ്പര്‍ശത്തെയും ഉപേക്ഷിക്കുകയാണെങ്കില്‍ 
അതോടെ വായു അപ്രത്യക്ഷമാവും ; ബോധം ബാക്കിനില്‍ക്കുകയും ചെയ്യും. 
അതിനാല്‍ “വായു ഉണ്ട്‌ എന്ന അനുഭവത്തിലെ ‘ചലനവും സ്പര്‍ശവും” 
ജഡരുപങ്ങളാണ്‌. ബോധത്തിന്‍േറതായ ഉണ്മ മാത്രംസത്യം. തുടര്‍ന്ന്‌ “തേ 
ജസ്സുണ്ട്‌ എന്ന അനുഭവത്തില്‍ ഉണ്മയില്‍ തോജോരൂപങ്ങളായ ചൂടും പ്ര 
കാശവും ആവിര്‍ഭവിക്കുന്നു. ജലത്തില്‍ ജലരൂപങ്ങളായ ദ്രവത്വവും രസവും 
ഉണ്മയോടൊപ്പം ആവിര്‍ഭവിക്കുന്നു. ഭൂമിയില്‍ അതിന്‍േറതായ കാഠിന്യവും 
ഗന്ധവും ആവിര്‍ഭവിക്കുന്നു. പിന്നീടുപിന്നീടാവിര്‍ഭവിക്കുന്ന ജഡങ്ങള്‍ക്ക്‌ 


74-2003 20 


306 (ശ്രിനാര്ഥയണ ഗുരുദേവക്യതികശി സന്ധ്ുര്‍ണവ്യാഖ്യാനം - ഭാഗം I 


അതാതിന്‍െറ വിശേഷരൂപങ്ങളോടൊപ്പം മുന്‍പുമുന്‍പുള്ളവയുടെ ഓരോ 
അംശവുംകൂടി വ്യക്തമായി പകര്‍ന്നു കിട്ടുന്നു. അങ്ങനെ ഭൂമിയുടെ സ്വരൂപ 
ത്തില്‍ സ്വാംശമായ ഗന്ധത്തോടൊപ്പം ആകാശം, വായു, തേജസ്സ്‌, ജലം 
എന്നിവയുടെ അംശങ്ങളായ ശബ്ദസ്പര്‍ശരുപരസങ്ങളും പകര്‍ന്നു കിട്ടുന്നു. 
അപ്പോള്‍ “ഭൂമിയുണ്ട്‌ എന്ന അനുഭവത്തില്‍ ഭൂമിയുടേതായ കാഠിന്യവും ശബ്ദ 
സ്പര്‍ശരൂപരസങ്ങളും ബോധത്തിന്‍േറതായ ഉണ്മയും അടങ്ങുന്നു. ഇതില്‍ 
കാഠിന്യം, ശബ്ദസ്പര്‍ശരൂപരസഗന്ധങ്ങള്‍ എന്നിവയെ ബോധം ഉപേക്ഷി 
ച്ചാല്‍ അവ മറയും. ബോധത്തിന്‍െറ സ്വരൂപമായ ഉണ്മമാത്രം ബാക്കിനില്‍ക്കും. 
ഇത്രയുംകൊണ്ട്‌ പഞ്ചഭൂതാനുഭവങ്ങളെല്ലാം ജഡത്തിന്‍െറയും ചിത്തിന്‍െറയും 
സങ്കലനമാണെന്നു തെളിഞ്ഞല്ലോ. സുഷുപ്തിയില്‍ അനുഭവിക്കുന്ന ഇരുട്ടി 
ന്‍െറയും രഹസ്യം ഇതുതന്നെ. ഗാഡനിദ്ര ഒരനുഭവമാണെന്ന കാര്യം ആരും 
നിഷേധിക്കുകയില്ലല്ലോ. അനുഭവവേളയില്‍ അത്‌ വ്യക്തമായി തെളിയുന്നി 
ല്ലെന്നുള്ളതു വാസ്തവം. എങ്കിലും ഉണരുമ്പോള്‍ “ഞാന്‍ സുഖമായുറങ്ങി; 
ഒന്നും അറിഞ്ഞില്ല” എന്ന്‌ വ്യക്തമായി സ്മരിക്കാന്‍ കഴിയുന്നു. അനുഭവി 
ക്കാത്തത്‌ സ്മരിക്കുകവയ്യല്ലോ. ഈ സ്മരണയെ വിശകലനം ചെയ്താല്‍ 
ഉറക്കത്തില്‍ സുഖസ്വരുപനായ “ഞാന്‍” ഉണ്ടായിരുന്നുവെന്നും “എന്നെ” അറി 
വില്ലായ്മയുടെ മറ മൂടിയിരുന്നുവെന്നും തെളിയുന്നു. ഉറക്കത്തിലെ ബോധ 
സത്തയായ “ഞാന്‍” ഉണര്‍വില്‍ മറ കൈവെടിഞ്ഞ്‌ ഉണര്‍ന്നുവരുന്നതുകൊ 
ണ്ടുതന്നെ ഉറക്കത്തിലെ ഇരുണ്ട മറ കൈവെടിയാവുന്ന ജഡമാണെന്നും 
“ഞാന്‍” എന്ന ചിത്തുമാത്രം സത്യമാണെന്നും തെളിയുന്നു. ഇങ്ങനെ ഭുമി 
മുതല്‍ അജ്ഞാനാവരണംവരെയുള്ള പ്രപഞ്ചാനുഭവങ്ങളെ വിശകലനം 
ചെയ്താല്‍ അവ രണ്ടേ രണ്ടു ഘടകങ്ങളില്‍ ഒതുങ്ങുമെന്നു കാണാന്‍ കഴിയും. 
ആ ഘടകങ്ങളാണ്‌ ചിത്തും ജഡവും. ഇവയില്‍ ജഡാനുഭവം ശ്രമവും ചിദ 
നുഭവം സത്യവും എന്നു കാണേണ്ടതാണ്‌. ഭ്രമാനുഭവവും സത്യാനുഭവ 
വുമല്ലാതെ മൂന്നാമതൊരനുഭവം ഇല്ലതാനും. ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ “ഇതു 
രണ്ടിലുമായമരുന്നഖിലം” എന്ന ഭാഗംകൊണ്ടു വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


ജഡാനുഭവം അനിര്‍വ്വചനീയം 


സ്പന്ദിച്ചുയര്‍ന്ന്‌ അജ്ഞാനാവരണം മുതല്‍ ഇങ്ങോട്ടുള്ള ജഡ 
രൂപങ്ങളെ ഉണ്ടാക്കിയഴിക്കുന്ന ശക്തിയെ നിര്‍വ്വചിക്കാന്‍ കഴിയുമോ എന്നു 
ചോദിച്ചാല്‍ സാദ്ധ്യമല്ല. ഒരു വസ്തുവിന്‍െറയും ശക്തിയെ യുക്തിക്കു 
മനസ്സിലാക്കാന്‍ സാദ്ധ്യമല്ല. അഗ്നിക്ക്‌ ദഹനശക്തിയുണ്ട്‌; വായുവിന്‌ ചലന 
ശക്തിയുമുണ്ട്‌. ജലത്തിനു ദ്രവശക്തിയും ഭൂമിക്കു കഠിനശക്തിയുമുണ്ട്‌. 
ഇവയൊക്കെ എന്ത്‌, എങ്ങനെ, എന്തിന്‌ എന്നൊക്കെ ചിന്തിച്ചാല്‍ യുക്തി 
ക്കൊന്നും പിടികിട്ടുന്നതല്ല. വസ്തുശക്തിയെ അതിന്‍െറ പ്രവര്‍ത്തനം 
കൊണ്ടുഹിക്കാ മെന്നല്ലാതെ നേരിട്ടു കാണാനും പറ്റുന്നതല്ല. ബോധവസ്തു 
വില്‍ പ്രപഞ്ചഘടകങ്ങളെ ഉണ്ടാക്കിയഴിക്കുന്ന ശക്തിയുടെയും സ്ഥിതി 
ഇതുതന്നെ. ഈ ശക്തിയുടെ വ്യക്തമായ സ്വരൂപമെന്ത്‌, എന്തിനിങ്ങനെ ഒരു 
സൃഷ്ടിസ്ഥിതിസംഹാര്രപ്രകിയ തുടര്‍ന്നുകൊണ്ടിരിക്കുന്നു എന്നിത്യാദി 


ഛിജ്ജഡചഛിറ്തനം 307 


ചോദ്യങ്ങള്‍ക്കൊന്നും യുക്തിക്കൊരു മറുപടിയും കിട്ടുന്നതല്ല. അന്തിമ 
വിശകലനത്തില്‍ ശക്തിയും ശക്തികാര്യങ്ങളും വസ്‌ തുസ്വഭാവം 
മാത്രമാണെന്ന തീരുമാനത്തിലാണ്‌ സത്യദര്‍ശികള്‍ എത്തിച്ചേര്‍ന്നിട്ടുള്ളത്‌. 
അതുകൊണ്ട്‌ വസ്തുബോധംവന്നയാള്‍ക്ക്‌ നാമരുപങ്ങളെ പുറംതള്ളി 
എവിടെയും വസ്തുവിനെത്തന്നെ കാണാന്‍ കഴിയുന്നു. ്രഹ്മശക്തിയായ 
മായയ്ക്ക്‌ അനുഭവത്തെ മുന്‍നിര്‍ത്തി മൂന്നു രൂപങ്ങളുണ്ടാവാം. സത്യാ, 
അനിര്‍വ്വചനീയാ, തുച്ഛാ എന്നിവയാണാരുപങ്ങള്‍. വസ്തുവെന്തെന്നു 
തിരയാത്ത ലാകികനു മായയും മായാകാര്യങ്ങളായ ജഡരുപങ്ങളുമാണു 
സത്യം. അതുകൊണ്ടായാള്‍ക്ക്‌ മായ സത്യയാണ്‌. ഒരു യുക്തി ചിന്തകന്‍ 
ഈ ശക്തിയുടെ രഹസ്യം ഒരിക്കലും പൂര്‍ണ്ണമായി വെളിപ്പെടുകയില്ല. 
അതുകൊണ്ടനിരവ്യചനീയമാണ്‌. വസ്തുവിനെ തിരയുന്ന സത്യദര്‍ശിയുടെ 
മുമ്പില്‍നിന്ന്‌ ഈ ശക്തിയും അതിന്‍െറ കാര്യങ്ങളുംക്രമേണ അകന്നു 
മറയുന്നു. അതുകൊണ്ട്‌ വസ്തുബോധം വന്നയാള്‍ക്ക്‌ മായ തുച്ഛയാണ്‌. 
മായയുടെയും മായാകാര്യങ്ങളായ ജഡരുപങ്ങളുടെയും അത്ഭുതസ്വഭാവം 
മനസ്സില്‍ കണ്ടുകൊണ്ടാണ്‌ ഗുരുദേവന്‍ “അഹോ എന്ന പദം പ്രയോഗിച്ചിരി 
ക്കുന്നത്‌. 


ഭാരതത്തിന്‍െറ സതൃദര്‍ശനം പരമ്പരാഗതമായി 
ഉറപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്‌ 

നിലനില്‍പ്പിന്‍െറ പരമസത്യം സൂര്യതുല്യം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്‌. അത്‌ 
ഇന്നോ ഇന്നലെയോ ഉണ്ടായ കണ്ടുപിടിത്തമല്ല. ഉപനിഷത്തുകളാണ്‌ ഈ 
സത്യം സംശയാതീതമായി വിവരിച്ചുതരുന്ന ഗ്രന്ഥങ്ങള്‍. അവയുടെ കാലം 
എന്നാണെന്നു നിഷ്കൃഷ്ടമായി തെളിയിക്കാന്‍ ആര്‍ക്കും കഴിഞ്ഞിട്ടുമില്ല. 
ചുരുക്കത്തില്‍ മനുഷ്യബുദ്ധിക്ക്‌ എന്നെന്നു വ്യക്തമായി കാലനിര്‍ണ്ണയം 
ചെയ്യാന്‍ കഴിയാത്ത ഒരു കാലംമുതല്‍തന്നെ ഈ സത്യം തെളിഞ്ഞു 
പ്രചരിച്ചുവരുന്നു എന്നു സമ്മതിച്ചേ തീരു. തുടര്‍ന്ന്‌ ആ സത്യത്തെക്കുറിച്ച്‌ 
പഠിക്കുകയും അര്‍പ്പണബുദ്ധിയോടെ കണ്ടെത്താന്‍ ശ്രമിക്കുകയും ചെയ്ത 
സകലര്‍ക്കും ഉപനിഷത്സത്യം അതുപോലെ ഇന്നുവരെ തെളിഞ്ഞിട്ടുമുണ്ട്‌. 
ആ പരമ്പരയിലെ ധീരനായ ഒരു സത്യദര്‍ശിയാണ്‌ ശ്രീനാരായണഗുരു 
ദേവന്‍. എല്ലാ സത്യദര്‍ശികള്‍ക്കും തെളിഞ്ഞിട്ടുള്ള വസ്തുരഹസ്യം 
ഒന്നുതന്നെ. നിലനില്‍പ്പിന്‌ ചിത്തും ജഡവും എന്നു രണ്ടു ഘടകങ്ങളേയുള്ളു; 
അവയില്‍ ചിത്തു സത്യവും ജഡം ശ്രമവും; ഇതത്രേ ആ വസ്തുരഹസ്യം. 
ഇത്‌ അനേകകാലമായി പരീക്ഷിച്ചുറപ്പിക്കപ്പെടുന്നുണ്ട്‌ എന്നവസ്തുതയാണ്‌ 
ഗുരുദേവന്‍ അഞ്ചാംപദ്യത്തില്‍ വെളിപ്പെടുത്തുന്നത്‌:- 


5 അഖിലര്‍ക്കുമതിങ്ങനെതന്നെ മതം 
സുഖസാദ്ധ്യമിതെന്നു ശുകാദികളും 
പകരുന്നു പരമ്പരയായ്‌ പലതും 
ഭഗവാനുടെ മായയഹോ! വലുതേ. 


308 ഗശീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


അഖിലര്‍ക്കും-ഇന്നുവരെ സത്യം തിരഞ്ഞു പൂര്‍ണ്ണമായി കണ്ടിട്ടുള്ളവര്‍ 
ക്കെല്ലാം; മതം അത്‌-നിലനില്‍പ്പിനെക്കുറിച്ചുള്ള പ്രസിദ്ധമായ അഭിപ്രായം; 
ഇങ്ങനെതന്നെ- മേല്‍വിവരിച്ച പ്രകാരം ചിജ്ജഡരുപത്തില്‍ വേര്‍തിരിയുന്നതു 
തന്നെ; ഇത്-ചിജ്ജഡങ്ങളെ വേര്‍തിരിച്ച്‌ ജഡ്രഭമമുപേക്ഷിച്ച്‌ സദാ സര്‍വ്വത്ര 
ചിത്തിനെ അനുഭവിക്കുക എന്നത്‌; സുഖസാദ്ധ്യമെന്ന്‌-പ്രയാസംകൂടാതെ 
നേടാമെന്ന്‌; ശുകാദികളും-ശുകന്‍ തുടങ്ങിയ സത്യദര്‍ശികളെല്ലാം; പരമ്പര 
യായ്‌-ഗുരുശിഷ്യ പരമ്പരയെ മുന്‍നിര്‍ത്തി; പലതും പകരുന്നു-പല യുക്തി 
കളും ഉപദേശിക്കുന്നു; ഭഗവാനുടെ മായ-ജഡ്രഭമമുളവാക്കി ചിത്സ്വരുപം 
മറച്ചുകളയുന്ന ഭഗവാന്‍െറ ശക്തിയായ മായ; വലുതേ-കടക്കാന്‍ വിഷമുള്ള 
തുതന്നെയാണ്‌; അഹോ-ആശ്ചര്യം. 
ഇന്നുവരെ സത്യം തിരഞ്ഞു പൂര്‍ണ്ണമായി കണ്ടിട്ടുള്ളവര്‍ക്കെല്ലാം 
നിലനില്‍പ്പിനെക്കുറിച്ചുള്ള പ്രസിദ്ധമായ അഭിപ്രായം മേല്‍വിവരിച്ചര്രകാരം 
ചിജ്ജഡരൂപത്തില്‍ വേര്‍തിരിഞ്ഞു എന്നതു തന്നെയാണ്‌. ചിജ്ജഡങ്ങളെ 
വേര്‍തിരിച്ച്‌ ജഡ്രഭമമുപേക്ഷിച്ച്‌ സദാ സര്‍വ്വത ചിത്തിനെയനുഭവിക്കുക 
യെന്നത്‌ പ്രയാസം കൂടാതെ നേടാമെന്ന്‌ ശുകന്‍ തുടങ്ങിയ സത്യദര്‍ശിക 
ളെല്ലാം ഗുൂരുശിഷ്യപരമ്പരയെ മുന്‍നിറുത്തി പല യുക്തികളും നല്‍കി 
ഉപദേശിക്കുന്നു. എന്തായാലും ജഡ്രഭമമുളവാക്കി ചിത്സ്വരൂപം മറച്ചുകള 
യുന്ന ചിച്ചക്തിയായ മായകടക്കാന്‍ വിഷമമുള്ളതുതന്നെയാണ്‌. ആശ്ചര്യം. 


ചിജജഡവിവേകത്തിന്‌ സതൃദര്‍ശികളുടെ അംഗീകാരം 


ചിത്ത്‌, ജഡം; ്ബഹ്മം, മായ; പുരുഷന്‍, പ്രകൃതി; ജ്ഞാനം, അജ്ഞാനം; 
പരമാത്മാവ്‌, മൂലാവിദ്യ; ശിവന്‍,ശക്തി എന്നീ പദദ്വന്ദ്വങ്ങളെല്ലാം യഥാക്രമം 
പര്യായപദങ്ങളായി ഗണിക്കപ്പെടാവുന്നവയാണ്‌. ഉപനിഷത്തുകള്‍ മുതല്‍ 
ആധുനിക വേദാന്തഗ്രന്ഥങ്ങളുള്‍പ്പെടെയുള്ള സത്യപ്രതിപാദകങ്ങളായ 
ശാസ്ത്രകൃതികള്‍ ഈ ചിജ്ജഡങ്ങളുടെ വിവരണങ്ങള്‍ കൊണ്ടു നിറഞ്ഞ 
വയാണ്‌. “മായാം തുപ്രകൃതിം വിദ്യാത്‌'; മായിനംതു മഹേശ്വരം-ജഡസ്വരുപി 
ണിയായ മായയെ പ്രകൃതിയെന്നും ചിത്സ്വരുപനായ മായാവിയെ മഹേശ്വര 
നെന്നും അറിയേണ്ടതാണ്‌ എന്ന്‌ ശ്രുതി വെളിപ്പെടുത്തുന്നു. “ഇന്ദ്രോമായാഭിഃ 
പുരുരൂപ ഈയതേ-പരമാത്മാവ്‌ മായകൊണ്ട്‌ വിവിധ ജഡരുപങ്ങളെ 
പ്രകടമാക്കുന്നു” എന്നും ശ്രുതി പ്രഖ്യാപിച്ചിട്ടുണ്ട്‌. ഉപനിഷത്സാരസര്‍വ്വസ്വ 
മായ ഗീതയുടെ പ്രഖ്യാപനം നോക്കുക:- 


(പകൃതി പുരുഷം ചൈവ 

വിദ്ധ്യനാദ?7 ഉഭാവപി 

വികാരാംശ്ച ഗുണാംശ്ചൈവ 

വിദ്ധിപക്യതിസംഭവാന്‍. ഭഗ.ഗ? 


പ്രകൃതിയും പുരുഷനും ഈ രണ്ടും അനാദിയാണെന്നറിയൂ. എല്ലാ 
ജഡവികാരങ്ങളെയും അവയുടെ ഗുണഭേദങ്ങളെയും ഉണ്ടാക്കിക്കാണിക്കു 
ന്നവള്‍ പ്രകൃതിയാണെന്നും ധരിക്കു. ഭാഗവതം, യോഗവാസിഷ്ഠം തുടങ്ങിയ 
മറ്റു പ്രമാണികഗ്രന്ഥങ്ങളെയും ഈ മതംതന്നെ പിന്‍തുടരുന്നു. ഗഡപാദാ 


ചിജ്ജനഡചിന്തനം 309 


ചാര്യര്‍, ശങ്കരഭഗവത്പാദര്‍ തുടങ്ങി പലരും യുക്തിയുക്തം ഈ തത്ത്വം 
തെളിയിച്ചിട്ടുണ്ട്‌. ഗബ്ചഹ്മജ്ഞാനാവലീമാല” എന്ന ചെറു കൃതിയില്‍ 
ശങ്കരഭഗവത്പാദര്‍ പ്രഖ്യാപിക്കുന്നതു നോക്കുക:- 


ദൃഗ്ദൃശ്യയദ്വയപദാര്‍ഥയ സ്തം 

പരസ്പരവിലക്ഷണഞാ 

ദൃഗ്രബ്വഹ്മ ദൃശ്യംമായേത? 

സര്‍വ്യവേദാന്തഡിണ്ഡിമഃ ബ്രഹ്മജ്ഞാനാ.മാ. 17 


ദൃക്കെന്നും ദൃശ്യമെന്നും പദാര്‍ത്ഥങ്ങള്‍ രണ്ടേയുള്ളു. ഇവ രണ്ടും 
പരസ്പരവിലക്ഷണങ്ങളുമാണ്‌. ഇവയില്‍ ദൃക്ക്‌ ബ്രഹ്മവും ദൃശ്യം മായയു 
മത്രേ. ഇതു വേദാന്തശാസ്ത്രത്തിന്‍െറ പെരുമ്പറഘോഷമാണ്‌. ഇങ്ങനെ 
ഉപനിഷത്കാലം മുതല്‍ അത്യാധുനികന്മാരുടെ കാലംവരെ പരീക്ഷിച്ചുറപ്പി 
ക്കപ്പെട്ടിട്ടുള്ളതാണ്‌ ഈ “ചിജ്ജഡചിന്തനം” എന്നു കാണിക്കാനാണ്‌ 
“അഖിലര്‍ക്കുമതിങ്ങനെതന്നെ മതം” എന്നു പ്രസ്താവി ച്ചിരിക്കുന്നത്‌. 


ചിത്സാക്ഷാത്കാരം സാദ്ധ്യമാണോ ? 


നിലനില്‍പ്പ്‌ ചിജ്ജഡരൂപത്തില്‍ വേര്‍തിരിയുമെന്ന്‌ ബുദ്ധിക്കു തെളി 
ഞ്ഞുകിട്ടിയാല്‍ പോരല്ലോ. ശ്രമാനുഭവങ്ങളായ ജഡദൃശ്യങ്ങളെ വേര്‍തിരിച്ചു 
പുറംതള്ളി ചിത്തിനെ സ്വസ്വരൂപമായി അനുഭവിക്കാന്‍ പറ്റുമോ? “ഇതു 
സുസാദ്ധ്യമാണെന്നു വ്യാസപുഗ്രനായ ശുകന്‍ പരീക്ഷിത്തിന്‌ അനേകം 
മാര്‍ഗ്ഗങ്ങള്‍ ചൂണ്ടിക്കാട്ടി ഉപദേശിക്കുന്നു. ഏഴാം ദിവസം സര്‍പ്പദംശനമേറ്റു 
മരിക്കാനിടവരുമെന്നമുനിശാപം പരീക്ഷിത്ത്‌ ഒരനുഗ്രഹമായിക്കരുതി. ഈ 
ഏഴു ദിവസവും എല്ലാ ലോകകാര്യങ്ങളും വെടിഞ്ഞു നിസ്സംഗനായി ആത്മ 
ദര്‍ശനം നേടാന്‍ പരീക്ഷിത്ത്‌ തീരുമാനിച്ചു. ഈ നിശ്ചയത്തിനു സഹായക 
മായി ശുകനും വന്നു ചേര്‍ന്നു. ഒന്നും ഭയപ്പെടാനില്ലെന്നും ശേഷിച്ച സമയം 
കൊണ്ടിതു സാധിക്കാവുന്നതേയുള്ളു വെന്നും ശുകന്‍ പരീക്ഷിത്തിനെ 
സമാശ്വസിപ്പിച്ചു. ഭാഗവതം രണ്ടാം സ്‌കന്ധത്തില്‍ ഇതിനുള്ള ഉപായങ്ങ 
ളെല്ലാം ശുകന്‍ പരീക്ഷിത്തിനു വിവരിച്ചു കൊടുക്കുന്നു. ആദ്യമായി ഈശ്വര 
പ്രാപ്തിയാണ്‌ ജീവിതത്തിന്‍െറ പരമലക്ഷ്യമെന്നുറപ്പിച്ച്‌ കൊണ്ട്‌ ഭഗവാങ്കല്‍ 
പരമപ്രേമരുപിണിയായ ഭക്തി നിരന്തരം വളര്‍ത്തിക്കൊണ്ടുവരിക. തുടര്‍ന്ന്‌ 
പ്രണവോപാസന, വിരാഡ്രൂപോപാസന, സഗുണോപാസന, നിര്‍ഗ്ഗുണോ 
പാസന ഇവയില്‍ ഒന്നംഗീകരിച്ച്‌ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തേണ്ടതാണ്‌. 
അതോടൊപ്പം നിത്യജീവിതത്തില്‍ ഓരോ നിമിഷവും ചിജ്ജഡങ്ങളെ 
വേര്‍തിരിച്ച്‌ വിചാരംചെയ്ത്‌ അവയുടെ യാഥാര്‍ത്ഥ്യം കൂടുതല്‍ കൂടുതല്‍ 
അനുഭവിച്ചറിയേണ്ടതുമാണ്‌. ഈ കര്‍മ്മപരിപാടി പിന്‍തുടരുകയാണെങ്കില്‍ 
ഒരാള്‍ക്ക്‌ അചിരേണ പൂര്‍ണ്ണസത്യം സ്വസ്വരൂപമായി സാക്ഷാത്കരിക്കാന്‍ 
കഴിയുമെന്നാണ്‌ ശുകന്‍െറ അഭിപ്രായം. സ്വധര്‍മ്മാനുഷ്ഠാനത്തോടൊപ്പം 
തത്ത്വവിചാരം ചെയ്ത്‌ പാകപ്പെട്ടിരുന്നതുകൊണ്ടാണ്‌ പരീക്ഷിത്തിന്‌ ഏഴു 
ദിവസംകൊണ്ട്‌ പൂര്‍ണ്ണമായ ജഡവിമുക്തി സാദ്ധ്യമായതെന്നും ഓര്‍ക്കണം. 


310 ശ്രീനാരായണ ഗുരുദേവക്യതികശി സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


നിരന്തരമായ ആത്മാനുസന്ധാനമുണ്ടെങ്കില്‍ വസ്തുലാഭം അത്യന്തം 
സുലഭമാണെന്നാണ്‌ ഭഗവാന്‍ ഗീതയിലും പ്രഖ്യാപിക്കുന്നത്‌ :- 


അനന്യചേതാഃ സതതം 

യോമാം സ്മരതി നിത്യശഃ 

തസ്യാഹം സുലഭഃ പാര്‍ത്ഥ 

നിത്യയുക്തസ്യ യോഗിനഃ 8.01. 8-14 


ആത്മസ്വരുപമായ പരമാത്മാവിനെ ആരൊരാള്‍ ഏകാഗ്രതയോടെ 
സദാ സ്മരിക്കാന്‍ യത്നിക്കുന്നുവോ അങ്ങനെയുള്ള നിത്യയുക്തനായ 
യോഗിക്കു ഞാന്‍ അത്യന്തം സുലഭനാണ്‌. ഇങ്ങനെ വസ്തു സുലഭമായി 
നേടിയെടുക്കാനുള്ള ഉപായവും ഭഗവാന്‍ രണ്ടാമദ്ധ്യായത്തില്‍ വിവരിച്ചിട്ടുണ്ട്‌. 
ഒന്നാമതായി ജീവിതത്തില്‍ ചിജ്ജഡവിവേചനം ചെയ്യുന്ന സാംഖ്യബുദ്ധി 
സദാ നിലനിറുത്തുക. രണ്ടാമതായി ജഡത്തില്‍ നിന്നും ചിത്തിനെ 
വേര്‍തിരിച്ചവനു ഭവിക്കാനായി ചിത്തത്തെ സമനിലപഠിപ്പിച്ച്‌ യോഗം അഭ്യ 
സിക്കുക. ഈ രണ്ടുപായങ്ങളുമാണ്‌ ഭഗവാന്‍ നിര്‍ദ്ദേശിക്കുന്നത്‌. മാനാപമാന 
ങ്ങളിലും ജയപരാജയങ്ങളിലും സുഖരൂപത്തിലോ ദുഃഖരൂപത്തിലോ 
ക്ഷോഭിച്ചിളകാനനുവദിക്കാതെ ഈശ്വരബുദ്ധി പുലര്‍ത്തി ചിത്തത്തെ 
സമനില പഠിപ്പിക്കുന്നതാണ്‌ യോഗം. ഇങ്ങനെ പുരാതന കാലം മുതല്‍ തന്നെ 
സത്യസാക്ഷാത്കാരത്തിന്‍െറ സാദ്ധ്യതയും ഉപായങ്ങളും ആചാര്യന്മാര്‍ 
വിവരിച്ചിട്ടുള്ളവയെ സംഗ്രഹിച്ചു കൊണ്ടാണ്‌ ഗുരുദേവന്‍ “സുഖസാദ്ധ്യമി 
തെന്നു ശുകാദികളും പലതും പകരുന്നു” എന്നു പ്രസ്താവിച്ചിരിക്കുന്നത്‌. 


പരമ്പരയായി കൈമാറിയിട്ടുള്ളതാണ്‌ വസ്തുരഹസ്യം 


സത്യം ഒന്നേയുള്ളു; എക്കാലവും ഒന്നേ ഉണ്ടായിരിക്കുകയുമുള്ളൂ. 
കാലം മാറുമ്പോള്‍ മാറിപ്പോകുന്നുതാണെങ്കില്‍ അതു സത്യമാകാന്‍ ഇട 
യില്ലല്ലോ. സത്യം എന്നും പുതുമയുള്ളതുമാണ്‌. അതൊരിക്കലും പഴകിപ്പോ 
കുന്നില്ല. ്രീനാരായണഗുരുദേവനെപ്പോലെയുള്ള ജഷീശ്വരന്മാര്‍ എന്തോ 
പുതിയ സത്യം കണ്ടുപിടിച്ചു എന്നു സമര്‍ത്ഥിക്കാന്‍ കിണഞ്ഞു പരിശ്രമിക്കു 
ന്നവര്‍ ഈ വസ്തുരഹസ്യം ധരിക്കാതെയും ഗുരുദേവന്‍െറ വാക്കുകളെ 
ത്തന്നെ ഗണിക്കാതെയും പ്രവര്‍ത്തിക്കുന്നവരാണ്‌. പുതിയ സത്യത്തെ 
കണ്ടുപിടിക്കുന്നതിലല്ല, പണ്ടേ ഉള്ള സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിലും 
കാലാനുസൃതമായി അതു ജനങ്ങള്‍ക്കു വെളിപ്പെടുത്തിക്കൊടുക്കുന്നതിലു 
മാണ്‌ ഒരു വ്യക്തിയുടെ മാഹാത്മ്യം സ്ഥിതി ചെയ്യുന്നത്‌. സകല ജീവി 
കളുടെയും ആത്മാവായി വര്‍ത്തിക്കുന്ന സത്യം ചിലരുടെ മാത്രം പ്രത്യേക 
സ്വത്താണെന്നും മറ്റാര്‍ക്കും അതറിയാനോ അറിയിക്കപ്പെടാനോ പാടില്ലെന്നും 
കുറേപ്പേര്‍ ശഠിച്ചു. സത്യം മറയ്ക്കപ്പെട്ടതോടെസമൂഹത്തില്‍ ജാതിമതാദിഭേദ 
ചിന്തകളും ഉച്ചനീചത്വ ങ്ങളും താണ്ഡവമാരംഭിച്ചു. ഈ അധര്‍മ്മപ്രകര്‍ 
ഷത്തിനെതിരായി സ്വയം സത്യം സാക്ഷാത്കരിച്ച്‌ കാലാനുസൃതമായി അതു 
സമൂഹത്തിനു പകര്‍ന്നുകൊടുക്കാനാണ്‌ ഗുരുദേവന്‍ അവതരിച്ചത്‌. 


ചിജ്ജഡചിന്തനം 311 


സതൃദര്‍ശികളുടെ പരമ്പരയെ അവഗണിച്ചു കൊണ്ടല്ല അദ്ദേഹം 
സ്വജീവിതകൃത്യം നിര്‍വ്വഹിച്ചത്‌. ഗുരുവന്ദനത്തിലും മറ്റും ആ പരമ്പരയെ 
സ്മരിക്കാന്‍ നിര്‍ദ്ദേശിച്ചതും അക്കാരണത്താലാണ്‌ :- 


നാരായണം പത്മഭുവം വസിഷ്ഠം 
ശക്തിംച തത്ചു(തചരാശരംച 
ഗോവിന്ദയോഗീന്ദമഥാസ്യ ശിഷ്യം 
ശ്രിശങ്കരാചാര്യമഥാസ്യപദ്മ 
പാദംച ഹസ്താമലകക്ച ശിഷ്യം 
തം തോടകം വാര്‍ത്തികകാരമന്്യാ 
നസ്മദ്ഗുരുന്‍ സന്തതമാനതോസ്മി. 


ഇതാണ്‌ ആ പരമ്പര. സത്യസ്വരൂപനായ ഭഗവാന്‍ തന്നെ സൃഷ്ടിയുടെ 
ആരംഭത്തില്‍ ബ്രഹ്മാവിനും സ്വശക്തിയായ ദേവിക്കും തന്‍െറ യഥാര്‍ത്ഥ 
സ്ഥിതി വെളിപ്പെടുത്തിക്കൊടുത്തു. ബ്രഹ്മാവ്‌ തന്‍െറ മകനായ വസിഷ്ഠന്‍ 
ആ ജ്ഞാനം പകര്‍ന്നു; വസിഷ്ഠ പുത്രനായ ശക്തി സ്വപുത്രനായ പരാശ 
രനും. പരാശരനില്‍കുടി പുത്രനായ വേദവ്യാസനു ലഭിച്ചു. വ്യാസന്‍ വേദ 
ങ്ങള്‍ പകുത്ത്‌ ്രഹ്മസൂത്രങ്ങളും പുരാണേതിഹാസങ്ങളും രചിച്ച്‌ അത്‌ സര്‍ 
വൃത പ്രചരിപ്പിക്കാന്‍ യത്നിച്ചു. തുടര്‍ന്ന്‌ വ്യാസപുത്രനായ ശുകന്‍ അത്‌ പ 
രീക്ഷിത്തിനുപദേശിച്ചു. പരമ്പരാഗതമായി വന്ന ഈ ഉപനിഷദ്ിദ്യ പഠിച്ചു 
സ്വയം സാക്ഷാത്കരിച്ച്‌ യുക്തിയടെ മണ്ഡലത്തില്‍ അദ്വൈതസത്യം അസ 
ന്ദിഗ്ദ്ധമായി സ്ഥാപിച്ച ആചാര്യനാണ്‌ ഗൌാഡപാദര്‍. മാണ്ഡുക്യോപ നിഷ 
ത്തിനു വ്യാഖ്യാനരുപത്തില്‍ 'ഗൌഡപാദകാരിക' രചിച്ചുകൊണ്ടാണ ദ്ദേഹം 
ഇതു സ്ഥാപിച്ചത്‌. ഗഡപാദശിഷ്യനാണു ഗോവിന്ദഗുരു. ഗോവിന്ദഗുരുവി 
ന്‍െറ ശിഷ്യനത്രേ ലോകത്തിനെമ്പാടും അദ്വൈതസത്യത്തിന്‍െറ പ്രഭ വിത 
റിക്കൊടുത്ത ശ്രീശങ്കരഭഗവത്പാദര്‍. അദ്ദേഹം വ്യാസന്‍െറ ബ്രഹ്മസൂത്ര 
ങ്ങള്‍ക്കും പ്രധാനപ്പെട്ട ഉപനിഷത്തുകള്‍ക്കും ഗീതയ്ക്കും ഭാഷ്യം രചിക്കു 
കയും അനേകം വേദാന്തപ്രകരണഗ്രന്ഥങ്ങള്‍ നിര്‍മ്മിക്കുകയും ചെയ്തു. പദ്മ 
പാദന്‍, ഹസ്താമലകന്‍, തോടകന്‍, സുരേശ്വരന്‍ എന്നിവര്‍ ശ്രീശങ്കരന്‍െറ 
ശിഷ്യന്മാരാണ്‌ പദ്മപാദന്‍ ശങ്കരന്‍െറ ബ്രഹ്മസൂത്രഭാഷ്യത്തിന്‌ പചഞ്ചപാദിക 
എന്ന പേരില്‍ പ്രസിദ്ധമായിത്തീര്‍ന്നിട്ടുള്ള വൃത്തി രചിച്ചു. ഹസ്താമലകീയം 
എന്ന അനുഭൂതിപ്രധാനമായകൃതിയാണ്‌ ഹസ്താമലകന്‍ രചിച്ചത്‌. ഉള്ളം 
കയ്യിലെ നെല്ലിക്കപോലെ തന്‍െറ ഹൃദയത്തില്‍ സത്യം തെളിഞ്ഞിരിക്കുന്നു 
വെന്നാണതില്‍ പറഞ്ഞിരിക്കുന്നത്‌. തോടകാചാര്യന്‍ തോടകവ്ൃത്തത്തില്‍ 
ശ്രുതിസാരസമുദ്ധാരണം” എന്ന ഗ്രന്ഥമാണു രചിച്ചത്‌. സുരേശ്വരനാകട്ടെ 
ആചാര്യപാദരുടെ തൈത്തിരീയഭാഷ്യത്തിനും ബൃഹദാരണ്യകഭാഷ്യത്തിനും 
വാര്‍ത്തികങ്ങള്‍ രചിച്ചതോടൊപ്പം നഷ്‌ കര്‍മ്മ്യന്ിദ്ധി എന്നു പ്രസിദ്ധ 
മായ വേദാന്തഗ്രന്ഥം രചിക്കുകയും ചെയ്തു. വാര്‍ത്തികം രചിച്ചതുകൊണ്ടാണ്‌ 
അദ്ദേഹത്തെ ഗുരു പരമ്പരാ സ്മരണയില്‍ വാര്‍ത്തികകാരന്‍ എന്നു വിളിച്ചി 
രിക്കുന്നത്‌. ര്രഹ്മാവില്‍നിന്നും ജ്ഞാനോപദേശം നേടിയ വസിഷ്ഠന്‍ അതു 


312 ശ്രീനാരായണ ഗുരുദദവക്യതികള്‍ സമ്ധുര്ണവ്യാഖ്യൊനം - ഭാഗം / 








ദശരഥപുത്രനായ രാമന്‍ ഉപദേശിച്ചു. അതാണ്‌ സുപ്രസിദ്ധമായ യോഗവാ 
സിഷ്ഠം. ശ്രീനാരായണഗുരുദേവന്‍ ഉപനിഷത്തുകള്‍, ഗീത, ്രഹ്മസൂത്രം 
ഇവയ്ക്കെല്ലാം ശ്രീശങ്കരന്‍ രചിച്ച ഭാഷ്യങ്ങള്‍, ഗൌഡപാദകാരിക, യോഗ 
വാസിഷ്ഠം ശങ്കരശിഷ്യന്മാരുടെ കൃതികള്‍ ഇവയെല്ലാം നല്ലപോലെ പഠിച്ച്‌ 
ഹൃദിസ്ഥമാക്കിയിരുന്നുവെന്ന്‌ അദ്ദേഹത്തിന്‍റെ അദ്വൈതാനുഭവദാര്‍ഡ്ധ്യവും 
കൃതികളും വിളിച്ചറിയിക്കുന്നു. അങ്ങനെ തനിക്കു വളരെയധികം കടപ്പാടുള്ള 
ആ പരമ്പരയെ ഓര്‍മിച്ചുകൊണ്ടു തന്നെയാണ്‌ “പരമ്പരയായ്‌' എന്ന പദം 
ശ്ലോകത്തില്‍ ചേര്‍ത്തിരിക്കുന്നത്‌. പരമ്പരയെ വിസ്മരിച്ചവരാണ്‌ സ്വന്തം 
നിഗമനങ്ങള്‍ക്കു പ്രാധാന്യം നല്‍കി സത്യാന്വേഷണമാര്‍ഗ്ഗത്തില്‍ അനേകം 
തെറ്റിദ്ധാരണകള്‍ക്കു വഴിതെളിച്ചിട്ടുള്ളത്‌. അങ്ങനെയുള്ളവര്‍ എത്ര കേമ 
ന്മാരായാലും ഉപേക്ഷ്യരാണെന്നത്രേ അഭിജ്ഞമതം. 


മായാജയം എളുപ്പമല്ല 

മായയെ ജയിച്ചു സത്യം കണ്ടെത്തുക സുഖസാദ്ധ്യമാണെന്നു ശുകനും 
മറ്റും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്‌. സര്‍വ്വാര്‍പ്പണബുദ്ധിയോടുകൂടി ആത്മാന്വേ 
ഷണത്തിലേര്‍പ്പെടുന്നയാളെ സംബന്ധിച്ചിടത്തോളം ഇതു ശരിയുമാണ്‌. 
ചെറുപ്പകാലത്തുതന്നെ യുവത്വത്തിന്‍െറ മാദകതയില്‍ മുങ്ങിപ്പോകാതെ സര്‍ 
വൃസംഗങ്ങളും ഉപേക്ഷിച്ച്‌ അചിരേണ സത്യം കണ്ടെത്തിയ നാരായണഗുരു 
ദേവന്‍ തന്നെ ഇതിനു ദൃഷ്ടാന്തമാണ്‌. ബാഹ്യബന്ധങ്ങളിലും വിഷയങ്ങളി 
ലുമുളള സംഗമാണ്‌ ആത്മാനുഭൂതിയെ തടയുന്നത്‌. അവയെ ധീരമായി ഉള്ളില്‍ 
നിന്നും അകറ്റാന്‍ കഴിവുള്ളവര്‍ക്ക്‌ ആത്മാവ്‌ ഏതു നിമിഷവും തെളിഞ്ഞു 
കിട്ടാം. എന്നാല്‍ ലാകികസുഖങ്ങളില്‍ മോഹിച്ച്‌ എന്‍േറത്‌, എന്‍ന്ത്‌ എന്ന 
ചിന്തയ്ക്കു ശക്തികൂട്ടി ഭേദചിന്തകളില്‍പെട്ടുഴലുന്നവര്‍ക്ക്‌ മായയെ ജയിക്കുക 
പ്രയാസമാണ്‌. ശുകന്‍തന്നെ ഭാഗവതത്തില്‍ പ്രസ്താവിക്കുന്നതു നോക്കുക:- 


കിംപ്രമത്തസ്യബഹുഭിഃ 

പരോമെക്ഷര്‍ഹായമെനരിഹഛ 

വരം മുഹുര്‍ത്തം വിദിതം 

ഘടേത ശ്രേയസേ യത 2 ഭാഗ. 2-1-12 


ആത്മാവിനെ മറന്നു ലോകകാര്യങ്ങളില്‍ ശ്രമിക്കുന്ന ഒരാള്‍ക്ക്‌ 
എത്ര വര്‍ഷം ആയുസ്സു നീണ്ടുകിട്ടിയാലും എന്തു പ്രയോജനമാണ്‌? 
നേരെമറിച്ച്‌ സത്യം തെളിയുന്ന ഒരു നിമിഷം ലഭ്യമായാല്‍ മതി അതോടെ 
സകല ശ്രേയസ്സും സിദ്ധിക്കാനിടവരുന്നു. സംഗബദ്ധന്‍ മായാജയം എളുപ്പ 
മല്ലെന്നു ഗുരുദേവന്‍തന്നെ ആത്മോപദേശ ശതകത്തില്‍ വെളിപ്പെടുത്തി 
യിട്ടുണ്ട്‌ :- 


്രക്യതിപിടിച്ചു ചുഴറ്റിടുംം്പകാരം 

സുക്യതികള്‍പോലുമഹോ ചുഴന്നിടുന്നു 

വിക്ൃതിവിടുന്നതിനായി വേല ചെയ്വ?- 
ചകൃതിഫലാഗ്രഹമറ്ററിഞ്ഞിടേണം. ആത്മോ ശ.43 


ചിജ്ജഡചിന്തനം 313 





മായയുടെ പിടിയില്‍പ്പെട്ട സുകൃതികള്‍പോലും സദാഭ്രമിക്കാനിടവരുന്നു. 
നിരന്തരപരിണാമിയായ ജഡസമ്പര്‍ക്കം വെടിയാന്‍ കാര്യമായി യത്നിക്കുന്ന 
തേയില്ല. ഫലസംഗം വെടിയുന്ന നിമിഷം നിശ്ചലമായ ആത്മതത്ത്വം തെളിയു 
മെന്നറിയേണ്ടതാണ്‌. സംഗബദ്ധനായ മനുഷ്യന്‍ മായയെ ജയിക്കുക പ്രയാസ 
മെന്നു കാണിക്കാനാണ്‌ “ഭഗവാനുടെ മായയഹോ! വലുതേ” എന്നു 
പ്രസ്താവിച്ചരിക്കുന്നത്‌. 


ജഡത്തെപ്പോലും ചിത്സ്വരൂപമായിക്കണ്ടാല്‍ 
മായയെ ഏളുപ്പം ജയിക്കാം 


സത്യം സമ്പൂര്‍ണ്ണമായി സാക്ഷാത്കരിക്കുന്നതിനുമുമ്പ്‌ ഒരന്വേഷകന്‍ 
ബുദ്ധിക്കു തെളിഞ്ഞു കിട്ടുന്ന രണ്ടു ഘടകങ്ങളാണ്‌ ചിത്തും ജഡവും. 
തുടര്‍ന്ന്‌ ഈശ്വരകാരുണ്യം നേടി ചിത്തിനെ വേര്‍തിരിച്ചനുഭവിച്ച്‌ ജീവന്മു 
ക്തിക്കായി യത്നിക്കുന്നു. അതോടെ ചിജ്ജഡങ്ങളുടെ വ്യാപ്തി സുവ്യക്ത 
മായി വേര്‍തിരിയുന്നു. മുന്‍പുണ്ടെന്നു തോന്നിയിരുന്ന ജഡങ്ങളില്‍പ്പോലും 
ചിത്സ്വരൂപം തെളിയുകയും ചെയ്യുന്നു. പരമ്പരയാ പരീക്ഷിച്ചുറപ്പിച്ചിട്ടുള്ള 
ഈ സത്യസ്ഥിതി വിവരിച്ചശേഷം ചിത്തില്‍നിന്നും ഭിന്നമല്ലെന്നനുഭവിക്കു 
ന്നതിന്‍െറ വിവിധ ഘട്ടങ്ങളെയാണ്‌ ഇനിയുള്ള പദ്യങ്ങളില്‍ വിവരിക്കുന്നത്‌. 
ഏകവും അഖണ്ഡവും അദ്വയവുമായ ചിത്തു മാത്രമേയുള്ളൂ എന്നതാണ്‌ 
സത്യാനുഭവത്തിന്‍െറ പരമകാഷ്ഠ. 


6 വലുതും ചെറുതും നടുമദ്ധ്യവുമാ- 
യലയറ്റുയരുന്ന ചിദംബരമേ ! 
മലമായയിലാണു മയങ്ങി മനം 
നിലവിട്ടു നിവര്‍ന്നലയാതരുളേ. 
വലുതും-സ്ഥുലവും, ചെറുതും-സൂക്ഷ്മവും; നടുമദ്ധ്യവുമായ്‌-സ്ഥൂല 
സൂക്ഷ്മങ്ങള്‍ക്കിടയ്ക്കുള്ളതും എന്നിങ്ങനെ; അലയറ്റുയരുന്ന-യാതൊരു ചല 
നവുമില്ലാതെ പെരുകുന്ന; ചിദംബരമേ-ആകാശതുല്യം പരന്നു വ്യാപിച്ചിരി 
ക്കുന്ന ചിത്സത്യമേ; മലമായയില്‍-ജഡമയമായ സംസാരമാകുന്ന കൊടും 
കാടുണ്ടെന്ന തോന്നലില്‍; ആണുമയങ്ങി-കുടുങ്ങി മോഹിച്ച്‌; മനം-മനസ്സ്‌; 
നിലവിട്ട്‌-സതൃസ്ഥിതി വിട്ട്‌ ; നിവര്‍ന്ന്‌ -ചലിച്ച്‌; അലയാതെ-തെണ്ടിത്തിരി 
യാന്‍ ഇടയാകാതെ; അരുളേ-കാരുണ്യം ചൊരിഞ്ഞനുഗ്രഹിക്കേണമേ. 
സ്ഥുലവും സൂക്ഷ്മവും സ്ഥുലസുൂക്ഷ്മങ്ങള്‍ക്കിടയ്ക്കുള്ളതും എന്നി 
ങ്ങനെ വിവിധരുപത്തില്‍ യാതൊരു ചലനവുമില്ലാതെ പെരുകുന്നതും ആ 
കാശതുല്യം പരന്നു വ്യാപിച്ചതുമായ ചിത്സത്യമേ, ജഡമയമായ സംസാര 
ക്കൊടുംകാടുണ്ടെന്ന തോന്നലില്‍ കുടുങ്ങി മോഹിച്ചു മനസ്സു ചലിച്ച്‌ തെണ്ടി 
ത്തിരിയാനിടയാകാതെ കാരുണ്യം ചൊരിഞ്ഞനുഗ്രഹിക്കേണമേ. 


ജഡപരിണാമഘട്ടങ്ങള്‍ 


ജഡത്തിന്‍െറ വ്യക്തമായ പരിണാമഘട്ടങ്ങള്‍ സ്ഥൂലം, സൂക്ഷ്മം, മദ്ധ്യം 
എന്നു മൂന്നാണ്‌. കട്ടിപിടിച്ച ജഡമായി കാണുന്നതാണ്‌ സ്ഥൂലഘട്ടം. ശക്തി 


314 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധ്യര്‍ണവ്യാഖ്യാനം - ഭാഗം 7 
സ്പന്ദനരൂപത്തില്‍ അത്യന്തസൂക്ഷ്മമായിക്കാണുന്ന പ്രാണനാണ്‌ സൂക്ഷ്മ 
ഘട്ടം. പഞ്ചഭൂതങ്ങളില്‍ തേജസ്സും ജലവും സ്ഥൂലജഡത്തിനും സൂക്ഷ്മജ 
ഡത്തിനും മദ്ധ്യേ വര്‍ത്തിക്കുന്ന ഘടകങ്ങളാണ്‌. അതുകൊണ്ട്‌ അവയെ ന 
മുക്കു ജഡപരിണാമത്തിന്‍െറ മദ്ധ്യമായി കണക്കാക്കാം. വ്യക്താനുഭവത്തില്‍ 
പ്രാണനും ശരീരത്തിനും മദ്ധ്യേ സ്ഥിതി ചെയ്യുന്നത്‌ മനസ്സാണ്‌. അതുകൊ 
ണ്ട്‌ വ്ൃക്ത്യനുഭവത്തിലെ ജഡപരിണാമത്തിന്‍െറ മദ്ധ്യഘട്ടമാണ്‌ മനസ്സെന്നു 
കരുതാം. ജഡപരിണാമത്തിന്‍െറ ആദ്യഘട്ടമായി നാം വിവരിച്ചിട്ടുള്ള അവ്യ 
ക്തം ഈ സ്ഥുലസൂക്ഷ്മമദ്ധൃഘട്ടങ്ങളില്‍ ഉള്‍പ്പെടുത്തിയേതീരൂ എന്നില്ല. 
ജഡപരിണാമഘട്ടങ്ങളെ നിഷ്കൃഷ്ടമായ സ്ഥൂലസൂക്ഷ്മമദ്ധ്യപരിണാമഘട്ട 
ങ്ങളായി തിരിക്കുക പ്രയാസമാണ്‌. എങ്കിലും നാമരുപങ്ങളില്‍ വേര്‍പെട്ട്‌ വ്യ 
ക്തമായി അനുഭവവിഷയമാകുന്ന ജഡരൂപങ്ങള്‍ പ്രാണനില്‍ തുടങ്ങി കട്ടി 
പിടിച്ച ജഡത്തില്‍ അവസാനിക്കുന്നതുകൊണ്ട്‌ മേല്‍ കാണിച്ച പ്രകാരമുള്ള 
വേര്‍തിരിവാണ്‌ സംഗതമായി തോന്നുന്നത്‌. ഏതായാലും ശക്തിസ്പന്ദനരു 
പത്തില്‍ ചലിച്ചു പൊന്തിവരുന്ന പ്രാണന്‍ മുതല്‍ കട്ടിപിടിച്ച ജഡംവരെയു 
ള്ള ഘട്ടങ്ങളെ സംഗ്രഹിച്ചുകൊണ്ടാണ്‌ ഗുരുദേവന്‍ “വലുതും ചെറുതും ന 
ടുമദ്ധ്യവുമായ്‌ എന്നു പ്രസ്താവിച്ചിരിക്കുന്നത്‌. 


അന്തിമവിശകലനത്തില്‍ ചിത്തിന്‍െറ പ്രതിഭാസംതന്നെ ജഡം 


സത്യജിജ്ഞാസുവിനാണ്‌ നിലനില്‍പ്പ്‌ ചിത്തെന്നും ജഡമെന്നും രണ്ടു 
ഘടകങ്ങളായി വേര്‍തിരിയുന്നത്‌. സത്യം സാക്ഷാത്കരിച്ചനുഭവിക്കുന്നയാ 
ളിന്‌ യുക്തിയുടെയും അനുഭവത്തിന്‍െറയും മണ്ഡലത്തില്‍ ജഡവും ചിത്പ്ര 
തിഭാസമാണെന്നു തെളിയുന്നു. സത്യത്തെ സ്വസ്വരൂപമായി അറിയുന്നതോടെ 
നിശ്ചലവും അഖണ്ഡവുമായ ബോധത്തില്‍ സ്പന്ദിച്ചു പ്രകടമാകുന്നതാണ്‌ 
പ്രാണന്‍ എന്നു പ്രത്യക്ഷത്തില്‍ തെളിയുന്നു. അപ്പോള്‍ സ്പന്ദിക്കാന്‍ തുട 
ങ്ങുന്നതിനു മുന്‍പ്‌ പ്രാണന്‍ ബോധവസ്തുവില്‍ ഒളിഞ്ഞിരുന്നു എന്നു 
സ്പഷ്ടം. ഇങ്ങനെ ഒളിഞ്ഞിരുന്നിട്ട്‌ ബോധത്തില്‍നിന്നും സ്പന്ദിക്കുന്ന 
പ്രാണന്‍ ബോധമല്ലാതെ മറ്റൊന്നുമാകാന്‍ സാദ്ധ്യമല്ലല്ലോ. കാരണസ്വരൂപ 
ത്തില്‍ ഒളിഞ്ഞിരുന്നിട്ട്‌ കാരൃരൂപേണ പ്രത്യക്ഷപ്പെടുന്നത്‌ കാരണമല്ലാതെ 
മറ്റെന്താകാനാണ്‌. നിഷ്കൃഷ്ടമായ പര്യാലോചനയില്‍ കാരണകാര്യങ്ങള്‍ 
എവിടെയും അഭിന്നമെന്നു തെളിയുന്നതാണ്‌. അങ്ങനെയാണെങ്കില്‍ 
ബോധത്തില്‍ നിന്നു സ്പന്ദിക്കുന്ന പ്രാണന്‍ ബോധം തന്നെയാണ്‌; തുടര്‍ന്ന്‌ 
പ്രാണന്‍ തന്നില്‍ നിന്നുണ്ടാക്കിക്കാണിക്കുന്ന മററു ജഡദൃശ്യങ്ങളും ബോധം 
തന്നെയാണ്‌. ഈ കാരണകാര്യാഭേദം ഗുരുദേവന്‍തന്നെ ദര്‍ശനമാലയിലെ 
അപവാദ ദര്‍ശനത്തില്‍ വിവരിച്ചിരിക്കുന്നതു നോക്കുക :- 


അന്യന്നകാരണാത്കാര്യം 

അസദേതദതോഖ്ിലം 

അസത  കഥമുത്പത്തി- 

രന്ദത്പന്നസ്യ കോലയ 2 ദര്‍ശ. മാ.അപ. 2 


ചിങ്ജുഡചിന്തറാം 315 


കാരണത്തില്‍നിന്നും ഭിന്നമായി കാര്യമുണ്ടായിരിക്കുക സാദ്ധ്യമല്ല. 
അതുകൊണ്ട്‌ പ്രപഞ്ചദൃശ്യങ്ങള്‍ ബോധത്തില്‍ നിന്നും ഭിന്നമാണെന്ന 
തോന്നല്‍ വെറുതേയാണ്‌. ഇല്ലാത്തതെങ്ങനെ ഉണ്ടാകാന്‍; ഉണ്ടാകാത്തതെ 
ങ്ങനെ ലയിക്കാന്‍ ? സത്യം സ്വസ്വരുപമായിക്കണ്ട സത്യദര്‍ശികള്‍ക്കു മറ്റൊരു 
കാര്യംകൂടി തെളിഞ്ഞു. പ്രാണാദി ജഡദൃശ്യങ്ങള്‍ ഉണ്ടാവുകയോ പരിണമി 
ക്കുകയോ മറയുകയോ ചെയ്യുമ്പോഴൊന്നും ബോധത്തിന്‍െറ നിശ്ചലതയ്ക്കും 
അഖണ്ഡതയ്ക്കും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. വായുവും പ്രപഞ്ചഘടക 
ങ്ങളും ഉണ്ടായിച്ചലിച്ചിട്ടും അവയ്ക്കാശ്രയമായ ആകാശത്തിനു യാതൊരു 
ചലനവും സംഭവിയ്ക്കുന്നില്ലല്ലോ. പിന്നെയാണോ ആകാശത്തിന്‍െറയും കാര 
ണമായി വര്‍ത്തിക്കുന്ന അഖണ്ഡബോധത്തിന്‍െറ നിശ്ചലതയ്ക്കു കേടു പറ്റുക. 
ചുരുക്കത്തില്‍ അഖണ്ഡബോധവസ്തുതന്നെ തന്‍െറ നിശ്ചലതയ്ക്കു ഒരു 
കേടും വരാതെ സ്വസ്വരൂപത്തില്‍ പൊന്തിച്ചു കാട്ടുന്ന കാഴ്ചകളാണ്‌ വലു 
തായും ചെറുതായും നടുമദ്ധ്യമായും നില്‍ക്കുന്ന എല്ലാ ജഡങ്ങളും. ഇക്കാര്യ 
മാണ്‌ ഗുരുദേവന്‍ അലയറ്റുയരുന്ന ചിദംബരമേ!എന്ന ഭാഗംകൊണ്ട്‌ വ്യക്ത 
മാക്കിയിരിക്കുന്നത്‌. ചിദംബര ശബ്ദംകൊണ്ട്‌ നിശ്വലമായ അഖണ്ഡബോധ 
സത്തയെ കുറിക്കുന്നു. “അലയറ്റ്‌' എന്ന വിശേഷണം കൊണ്ട്‌ ജഡപരിണാമ 
ങ്ങള്‍ കൊണ്ടൊന്നും അതിനൊരു ചലനവും സംഭവിക്കുന്നില്ല എന്നു വെളി 
പ്പെടുത്തിയിരിക്കുന്നു. 


ദ്വൈത്രഭമം തീര്‍ന്നുകിട്ടുന്നതാണ്‌ മോക്ഷം 


ഒരേ വസ്തുതന്നെയാണ്‌ പലതായികാണപ്പെടുന്നതെന്ന്‌ ഒരന്വേഷകന്‍ 
യുക്തികൊണ്ടും അനുഭവംകൊണ്ടും ഉറപ്പിക്കാന്‍ കഴിയുമെന്നു നാം കണ്ടു. 
വസ്തുതയിതാണെങ്കില്‍ പലതുംകണ്ട്‌ സത്യമെന്നു ശ്രമിക്കുന്നതാണ്‌ 
സംസാര്രഭമം. വസ്തുബോധമില്ലായ്മയാണ്‌ അവിദ്യ. അവിദ്യയുടെ ഫലമായി 
പലതുകാണാന്‍ ഇടവരുന്നു. തുടര്‍ന്ന്‌ രാഗദ്വേഷരുപത്തില്‍ പുറമേ കാണുന്ന 
കാഴ്ചകളില്‍ മനസ്സ്‌ പറ്റിക്കൂടുന്നു. രാഗദ്വേഷങ്ങള്‍ നിരന്തരമായ കര്‍മ്മല 
നത്തിനു പ്രേരകങ്ങളായി ഭവിക്കുന്നു. കര്‍മ്മം സുഖദുഃഖരൂപത്തിലും ജനന 
മരണരുപത്തിലുമുള്ള ഫലങ്ങളെയും ഉളവാക്കുന്നു. അവിദ്യ നിലനില്‍ക്കുന്നി 
ടത്തോളം രാഗദ്വേഷങ്ങള്‍, കര്‍മ്മം, ഫലാനുഭവം ഇവ ച്രകാകാരമായി സംഭ 
വിച്ചുകൊണ്ടേയിരിക്കും. ജീവിതം എന്തിനെന്നോ ഇതിന്‍െറ ലക്ഷ്യമെന്തെന്നോ 
ഒരിക്കലും തെളിയുകയുമില്ല. അതുകൊണ്ടാണ്‌ ഈ സംസാരത്തെ സത്യ 
ദര്‍ശികള്‍ കൊടുംകാടിനോടുപമിക്കുന്നത്‌. കൊടും കാട്ടിലകപ്പെടുന്നവന്‍ രക്ഷ 
പ്പെടാന്‍ വഴികാണാതെ ഉഴലുന്നു. എങ്ങോട്ടു തിരിഞ്ഞാലും വന്യമൃഗങ്ങള്‍ 
അവനെ ഭക്ഷിക്കാന്‍ ഓടിയെത്തുന്നു. മദമാത്സര്യാദികളാണ്‌ സംസാരക്കൊ 
ടുംകാട്ടിലെ വന്യമൃഗങ്ങള്‍. അദ്വൈതജ്ഞാനാഗിക്കല്ലാതെ ദ്വൈതവനം ഭക്ഷി 
ച്ചൊടുക്കാന്‍ മറ്റൊന്നിനും ശക്തിയില്ല. അന്തര്‍മുഖമായി ആത്മദര്‍ശനം നേടി 
എല്ലാം ഒന്നെന്നു കാണുന്നയാള്‍ക്കു ഈ സംസാരക്കാടുംകാട്‌ അനായാസം 
തരണം ചെയ്യാന്‍ കഴിയുന്നു. ആത്മോപദേശശതകത്തില്‍ ഇക്കാര്യം ഗുരു 
ദേവന്‍ മനോഹരമായി പ്രതിപാദിച്ചിരിക്കുന്നതു നോക്കുക:- 


316 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്വധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


സകലതുമുള്ഭതുതന്നെ തത്വചിന്താ- 

ഗ്രഹനിതു സര്‍വ്യവ്ുമേകമായ്‌ ഗ്രഹിക്കും; 

അകമുഖമായറിയായ്കില്‍ മായയാം വ൯- 

പക പലതും ശഭമമേകിടുന്നു പാരം. ആത്മോ.ശ-88 


ഇക്കാണുന്നതൊക്കെ ഉണ്മതന്നെ. എന്നാല്‍ സത്യമറിഞ്ഞ വിവേകി 
എവിടെയും ഒരേ വസ്തുവിനെത്തന്നെ കാണുന്നു. അവനവന്‍െറ ഉള്ളിലേ 
യ്ക്കു തിരിഞ്ഞ്‌ വസ്തുതത്ത്വം ഗ്രഹിക്കാത്തിടത്തോളം മായയുടെ വന്‍ചതി 
യായ ദ്വൈത്രമത്തില്‍പ്പെട്ടുഴലേണ്ടിവരും. മായാജന്യമായ ദ്വൈതക്കൊടും 
കാട്ടില്‍പ്പെട്ടുമോഹിച്ചു ദുഃഖിക്കാനിടയാകരുതേയെന്നു പ്രാര്‍ത്ഥിക്കാന്‍ 
പ്രേരിപ്പിക്കുകയാണ്‌ ഗുരുദേവന്‍ “മലമായയിലാണു മയങ്ങിമനം നിലവിട്ടു 
നിവര്‍ന്നലയാതരുളേ” എന്ന ഭാഗംകൊണ്ട്‌. 


ഒരു ജീവന്മുക്തന്‍െറ ഭാവാവേശം 


സര്‍വ്വത്ര സത്യം കണ്ടു ധന്യനാകുന്ന ജീവന്മുക്തന്‍ ചിജ്ജഡഭേദം വിട്ട 
ജഗദീശ്വരനെ മാടിവിളിച്ച്‌ ഭാവാവേശം കൊള്ളുന്നതെങ്ങനെയെന്നാണ്‌ ഏഴാം 
പദ്യത്തില്‍ ചിത്രീകരിക്കുന്നത്‌. 


7 അരുളേ തിരുമേനിയണഞ്ഞിടുമീ- 
യിരുളേ, വെളിയേയിടയേ, പൊതുവേ ! 
കരളേ, കരളിങ്കലിരിക്കുമരും- 
പൊരുളേ, പുരിമൂന്നുമെരിച്ചവനേ ! 
അരുളേ-ഭക്തന്മാര്‍ക്കു കാരുണ്യമൂര്‍ത്തിയായി തെളിയുന്ന ഭഗവാനേ; 
തിരുമേനിയണഞ്ഞിടുമീയിരുളേ-അവിടുത്തെ സ്വരൂപത്തെ മറയ്ക്കാന്‍ 
വന്നെത്തുന്ന ആവരണമേ; വെളിയേ-അതില്‍നിന്നു രൂപംകൊള്ളുന്ന ആകാ 
ശമേ; ഇടയേ-തുടര്‍ന്നു ജഡപരിണാമത്തിലെ മദ്ധ്യഘട്ടമായി വിളങ്ങുന്നവനേ; 
പൊതുവേ-എല്ലാ ജഡപരിണാമങ്ങളും ഞാന്‍തന്നെയാണെന്നഭിമാനിച്ച്‌ 
സാമാന്യാഹങ്കാരമായി സ്ഥിതിചെയ്യുന്ന മഹത്തത്ത്വമേ; കരളേ-ജീവനിരി 
പ്പിടമായ ഹൃദയമായി കാണപ്പെടുന്നവനേ;കരളിങ്കലിരിക്കുമരും പൊരുളേ- 
ഹൃദയത്തില്‍ ഞാന്‍, ഞാന്‍ എന്നിങ്ങനെ സ്ഫുരിച്ചുകൊണ്ടു ശുദ്ധബോധ 
മായി വിളങ്ങുന്നവനേ; പുരിമുന്നുമെരിച്ചവനേ-ഹൃദയത്തിലിരുന്നുകൊണ്ട്‌ 
കാരണസുക്ഷ്മസ്ഥുലദേഹ ങ്ങളെന്ന മുന്നു പുരങ്ങളേയും ചുട്ടു ചാമ്പലാക്കി 
യവനേ അങ്ങയെ ഞാന്‍ മേല്‍ വിവരിച്ച രൂപത്തിലെല്ലാം എങ്ങും കണ്ടുവണ 
ങ്ങുന്നു. 


സാമാന്യാഹങ്കാരരൂപമായ മഹത്തത്ത്വം 


ഭഗവാന്‍െറ കാരുണ്യമൂര്‍ത്തിത്വം, തിരുമേനിയെ മറയ്ക്കുന്ന ആവരണം, 
ആകാശാവിര്‍ഭാവം, ജഡപരിണാമത്തിലെ ദദ്ധ്യഘട്ടം എന്നിവ മുന്‍പദ്യങ്ങ 
ളിലെ വ്യാഖ്യാനം നോക്കി വിശദമായി ധരിക്കേണ്ടതാണ്‌. സൃഷ്ടിക്കുമുമ്പ്‌ 
ആദ്യമായി ശക്തി അജ്ഞാനാവരണംകൊണ്ട്‌ വസ്തുസ്വരൂപത്തെ മറ 
യ്ക്കുന്നു. ഇതിനെ ശാസ്ത്രം “അവ്യക്തദശ” എന്നാണു നിര്‍ദ്ദേശിക്കുന്നത്‌. 


ചിജ്ജഡചിന്തനം 317 


തുടര്‍ന്നാവിര്‍ഭവിക്കുന്ന ശക്തിയുടെ ആദ്യത്തെ പ്രകടരൂപമാണ്‌ പ്രാണന്‍. 
ഇതിന്‌ ശാസ്ത്രം മഹത്തത്ത്വം, മഹാനാത്മാവ്‌, സത്ത്വബുദ്ധി എന്നെല്ലാം 
പേരുകള്‍ നല്‍കിയിട്ടുണ്ട്‌. ്രപഞ്ചത്തിന്‍െറ മുഴുവന്‍ ബീജമാണ്‌ ഈ സ 
ത്ത്വബുദ്ധി. അനന്തരം ഇതില്‍നിന്നും സ്ഥൂലരുപത്തിലുള്ള പ്രപഞ്ചഘടക 
ങ്ങള്‍ ഒന്നൊന്നായി രൂപംകൊള്ളുന്നു. സൂക്ഷ്മരൂപത്തിലായാലും പ്രപഞ്ച 
ഘടകങ്ങളെല്ലാം “ഞാന്‍” തന്നെയാണെന്നത്രേ സത്ത്വബുദ്ധിയുടെ അനുഭ 
വം.അതുകൊണ്ട്‌ സത്ത്വബുദ്ധിയുടെ സ്വരൂപം സാമാന്യാഹന്തയാണ്‌. സര്‍ 
വൃവും താന്‍ തന്നെയെന്നുള്ള അനുഭവമുള്ളതുകൊണ്ട്‌ രാഗദ്വേഷങ്ങള്‍ക്കോ 
മദമാല്‍സര്യങ്ങള്‍ക്കോ ഇവിടെ പ്രസക്തിയില്ല. അതുകൊണ്ട്‌ സദാ നിര്‍മ്മ 
ലമായി തെളിഞ്ഞു വിളങ്ങുന്ന ഒരനുഭവദശയാണ്‌ ഈ പ്രാണസാക്ഷാത്കാരം. 
ഇവിടത്തെ സാമാന്യാഹന്തയുടെ നൈര്‍മ്മല്യംകൊണ്ടാണിതിനു സത്ത്വബു 
ദ്ധിയെന്ന പേരും അമ്പര്‍ത്ഥമായിത്തീരുന്നത്‌. ഈ സാമാന്യാഹന്തയിലാണ്‌ 
ശരീരങ്ങള്‍ രൂപംകൊള്ളുന്നതോടെ തിരയില്‍ കുമിളകളെന്ന പോലെ വൃക്ത്യ 
ഹന്തകള്‍ രൂപംകൊള്ളുന്നത്‌. ചുരുക്കത്തില്‍ അഹങ്കാരം രണ്ടുതരത്തിലുണ്ട്‌; 
സാമാന്യാഹങ്കാരമെന്നും വിശേഷാഹങ്കാരമെന്നും. പ്രാണസാക്ഷാത്കാര 
ത്തിലെ സത്ത്വബുദ്ധിയാണ്‌ സാമാന്യാഹങ്കാരം. എല്ലാ പ്രപഞ്ചഘടകങ്ങളും 
താന്‍തന്നെയാണെന്നനുഭവിക്കുന്നതുകൊണ്ട്‌ പേരമ്പര്‍ത്ഥമാണെന്നു പറയേ 
ണ്ടതില്ലല്ലോ. വ്യക്തിശരീരങ്ങളില്‍ അഭിമാനം കൊള്ളുന്ന അഹങ്കാരങ്ങളാ 
ണ്‌ വിശേഷാഹങ്കാരങ്ങള്‍. വിശേഷാഹന്തയ്ക്കു വിജ്ഞാനാത്മാവെന്നും സാ 
മാന്യാഹന്തയ്ക്കു മഹാനാത്മാവെന്നും വേറെയും പേരുകളുണ്ട്‌. ഈ സാ 
മാന്യാഹങ്കാരരുപത്തിലുള്ള മഹത്തത്ത്വയാണ്‌ ഗുരുദേവന്‍ ശ്ലോകത്തില്‍ 
പൊതുവേ എന്ന സംബോധനകൊണ്ടര്‍ത്ഥമാക്കുന്നത്‌. എല്ലാ പ്രപഞ്ചഘട 
കങ്ങളിലും വ്യാപിച്ചു നില്‍ക്കുന്നതായതുകൊണ്ട്‌ പൊതുവേ എന്ന സംബോ 
ധന അത്യന്തം അമ്പര്‍ത്ഥമാണെന്നു കാണാവുന്നതാണ്‌. 


കരളും കരളിലെ പൊരുളും 


പരമാത്മസ്വരൂപിയായ ഈശ്വരന്‍ പ്രപഞ്ചമെങ്ങും അകവും പുറവും 
നിറഞ്ഞു വിളങ്ങുന്നു. എന്നാല്‍ ഈ വസ്തുരഹസ്യം ഓരോരുത്തരും 
ആദ്യമായി കണ്ടെത്തേണ്ടത്‌ അവനവന്‍െറ ഹൃദയത്തില്‍ തന്നെയാണ്‌. 
സ്വന്തം ഹൃദയത്തില്‍ വസ്തു സാക്ഷാത്കരിക്കപ്പെടുന്നതോടെ അതിന്‍െറ 
സര്‍വ്വവ്യാപിത്വവും തെളിഞ്ഞുകിട്ടും. അതുകൊണ്ടാണ്‌ ഈശ്വരന്‍ 
ഹൃദയത്തില്‍ സ്ഥിതിചെയ്യുന്നു എന്ന്‌ ശാസ്ര്രഗ്രന്ഥങ്ങള്‍ ഘോഷിക്കുന്നത്‌. 
മാതമല്ല ഈശ്വരന്‍ സര്‍വ്വവ്യാപിയാണെങ്കിലും ഓരോരുത്തര്‍ക്കും 
തല്‍ക്കാലം ഈശ്വരന്‍െറ സ്ഫുരണം അനുഭവപ്പെടുന്നത്‌ അവനവന്‍െറ 
ഉള്ളിലാണല്ലോ. ഹൃദയഗുഹയിലിരിക്കുന്ന ഈശ്വരന്‍െറ സ്പഷ്ടമായ 
സ്ഫുരണമാണ്‌ ജീവഭാവേന “ഞാന്‍, ഞാന്‍” എന്നിങ്ങനെ സകലരും സദാ 
അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്‌. 


ഈശ്വരഃ സര്‍വ്യഭുതാനാം 
ഹ്യദ്ദേശ്്ര്‍ജ്ജുന തിഷ്ഠതി 


318 ശ്രീനാരായണ ഗുരുദേവക്യതികശി സന്വധുര്‍ണഡവ്യാഖ്യാനം - ഭാഗം 7 





ഈശ്വരന്‍ സര്‍വ്വ ജീവികളുടെയും ഹൃദയത്തില്‍ സ്ഥിതി ചെയ്യുന്നു 
എന്നു ഭഗവാന്‍ ഗീതയില്‍ വെളിപ്പെടുത്തിയിരിക്കുന്നതിന്‍െറയും രഹസ്യ 
മിതുതന്നെ. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓര്‍മ്മിക്കുവാനുണ്ട്‌. ചില യോഗി 
കള്‍ അഭിപ്രായപ്പെടുന്നതുപോലെ വേദാന്ത്രപസിദ്ധമായ ഹൃദയം (്രൂമദ്ധ്യത്തി 
ലല്ല; ശരീരമദ്ധ്യത്തിലാണ്‌. ശ്രീവിദ്യാരണ്യസ്വാമികള്‍ “അനുഭുതിപചകാശ 
മെന്ന ഗ്രന്ഥത്തില്‍ ഹൃദയത്തെ വിവരിച്ചിരിക്കുന്നതു നോക്കുക :- 


ആനാഭിതസ്ത്ഥാകണ്ഠാത്‌ 

ഹ്യദയം മദ്ധ്യതഃസ്ഥിതം 

സന്ാളം പത്മകോശാഭം 

പഞ്ചഛീിദ്മധോമുഖം. അനു -14-47 


ദേഹമദ്ധ്യത്തില്‍ നാഭിക്കും കണ്ഠത്തിനുമിടയ്ക്കാണു ഹൃദയം 
സ്ഥിതിചെയ്യുന്നത്‌. തണ്ടുള്ള താമരപ്പുവിന്‍െറ അകംപോലെയാണിതിന്‍െറ 
ആകൃതി. അഞ്ചു ദ്വാരങ്ങളുണ്ട്‌. അധോമുഖമായിട്ടാണ്‌ സാധാരണ സ്ഥിതി. 
ഗുരുദേവന്‍ ഹൃദയം എന്ന അര്‍ത്ഥത്തില്‍ “കരള്‍” എന്ന ശബ്ദം പ്രയോഗി 
ച്ചിരിക്കുന്നതും ഈ വിവരണത്തെ സ്ഥിരീകരിക്കുകയാണു ചെയ്യുന്നത്‌. 
എന്തായാലും ഹൃദയത്തെയും ഹൃദയസ്ഥിതനായ ഈശ്വരനേയും സംബോ 
ധനചെയ്യുകയാണ്‌ “കരളേ, കരളിങ്കലിരിക്കുമരും പൊരുളേ എന്ന ഭാഗം 
കൊണ്ട്‌ “അരുംപൊരുളേ' എന്ന പ്രയോഗംകൊണ്ട്‌ ഒരു കളങ്കവും പററാതെ 
ശുദ്ധബോധസ്വരുപനായ പരമാത്മാവുതന്നെ ഹൃദയത്തില്‍ കുടികൊള്ളുന്നു 
വെന്നാണ്‌ സൂചന. 


ത്രിപുരദഹനം 


വലുതും ചെറുതും നടുമദ്ധ്യവുമായി പൊന്തിവരുന്ന വിവിധ ജഡപരി 
ണാമഘട്ടങ്ങലെ നാം നേരത്തേ കണ്ടുകഴിഞ്ഞല്ലോ. ഈ ജഡപരിണാമങ്ങള്‍ 
ഒത്തുചേര്‍ന്ന്‌ ബോധസ്വരുപമായ ആത്മാവിനു മൂന്നു ദേഹങ്ങള്‍ നിര്‍മ്മിച്ചു 
കൊടുക്കുന്നു. കാരണദേഹം, സൂക്ഷ്മദേഹം, സ്ഥൂലദേഹം എന്നിവയാണ്‌ 
ആ മുന്നു ദേഹങ്ങള്‍. പ്രപഞ്ചത്തെ മുഴുവന്‍ സ്വദേഹമായഭിമാനിക്കുന്ന സ 
മഷ്ടിബോധത്തിനും വ്യക്തിബോധത്തിനും ഈ മൂന്നു ദേഹങ്ങളുമുണ്ടെന്നോര്‍ 
ക്കേണ്ടതാണ്‌. ആത്മാവിനെ മറച്ചുകൊണ്ടാദ്യമാവിര്‍ഭവിക്കുന്ന അജ്ഞാനാ 
വരണമാണു കാരണദേഹം. കാരണദേഹത്തെ മാശ്രമവലംബിച്ച്‌ ബോധം 
സ്ഥിതിചെയ്യുന്ന അനുഭവദശകളാണ്‌ പ്രളയവും ഉറക്കവും. സമഷ്ടിബോധ 
ത്തിന്‌ പ്രളയം വൃഷ്ടിബോധത്തിനുറക്കം. പ്രളയാനുഭവത്തില്‍ കാരണദേ 
ഹത്തെ ആശ്രയിച്ച്‌ സ്ഥിതി ചെയ്യുന്ന സമഷ്ടിയുടെ അംശം മാത്രമാണ്‌ വൃഷ്ടി 
എന്ന്‌ എപ്പോഴും ഓര്‍ത്തിരിക്കേണ്ടതാണ്‌. കാരണശരീരത്തില്‍ നിന്നും 
പ്രാണന്‍ മനസ്സ്‌, സൂക്ഷ്മേന്ദ്രിയങ്ങള്‍ എന്നീ ജഡരുപങ്ങള്‍ പൊന്തിവരുന്ന 
തോടെ സമഷ്ടിയുടെയും വ്യഷ്ടിയുടേയും സൂക്ഷ്മശരീരം രൂപം കൊള്ളുന്നു. 
അഞ്ചു പ്രാണന്മാര്‍, അഞ്ചു ജ്ഞാനേന്ദ്രിയങ്ങള്‍, അഞ്ചു കര്‍മ്മേന്ദ്രിയങ്ങള്‍ 
ബുദ്ധി, മനസ്സ്‌ എന്നീ പതിനേഴ്‌ തത്ത്വങ്ങള്‍ കൂടിച്ചേര്‍ന്നതാണ്‌ സുക്ഷ്മശ 


ചിജ്ജറഥചിന്തനം 319 


രീരം. സമഷ്ടിബോധത്തില്‍ സ്ഥുലപഞ്ചഭൂതങ്ങള്‍ ആവിര്‍വിക്കുന്നതിനുമുന്‍ 
പുള്ള സങ്കല്പദശയാണ്‌ അതിന്‍െറ സൂക്ഷ്മശരീരം. വ്യഷ്ടിബോധത്തില്‍ 
അന്തഃകരണം എന്ന്‌ അറിയപ്പെടുന്നത്‌ സൂക്ഷ്മശരീരത്തിന്‍െറ അനുഭവദശ 
യാണ്‌. വൃഷ്ടിയില്‍ സൂക്ഷ്മശരീരം, മാത്രമായി നിന്നുകൊണ്ടുള്ള പ്രവര്‍ 
ത്തന രംഗമാണ്‌ സ്വപ്നം. സമഷ്ടി സൂക്ഷ്മശരീരത്തില്‍ അഭിമാനം കൊ 
ള്ളുന്ന ബോധത്തിന്‌ ഹിരണ്യഗര്‍ഭന്‍ എന്നാണ്‌ പേര്‍. വൃഷ്ടി സൂക്ഷ്മശ 
രീരത്തില്‍ അഭിമാനം കൊള്ളുന്ന ബോധത്തിന്‌ തൈജസനെന്നും സ്ഥൂല 
പഞ്ചഭൂതങ്ങള്‍ കൂടിച്ചേര്‍ന്നതാണ്‌ സ്ഥൂല ശരീരം. പുറമെ കാണുന്ന പ്രപ 
ഞ്ചമാണ്‌ സമഷ്ടിബോധത്തിന്‍െറ സ്ഥൂല ശരീരം. മാംസാസ്ഥിമയമായി 
കാണപ്പെടുന്നതാണ്‌ വൃഷ്ടിബോധത്തിന്‍െറ സ്ഥൂല ശരീരം. ഉണര്‍ന്നിരു 
ന്നുള്ള ലോകവ്യവഹാരമാണ്‌ സ്ഥുലദേഹത്തിന്‍െറ പ്രവര്‍ത്തനരംഗം. ്രപ 
ഞ്ചത്തെ മുഴുവന്‍ സ്വദേഹമായി അഭിമാനിക്കുന്ന സമഷ്ടിബോധത്തിന്‌ വൈ 
ശ്വാനരന്‍ അഥവാ വിരാട്‌ പുരുഷന്‍ എന്നാണ്‌ പേര്‍. വ്യഷ്ടിസ്ഥുലദേഹ 
ത്തില്‍ അഭിമാനം കൊള്ളുന്ന ബോധത്തിന്‌ വിശ്വന്‍ എന്നും ഇത്രയും കൊണ്ട്‌ 
ബോധം ജഡപരിണാമങ്ങളില്‍ കൂടി മൂന്ന്‌ ദേഹങ്ങള്‍ കൈക്കൊണ്ടു പ്രകട 
മാകുന്നതാണ്‌ പ്രപഞ്ചം എന്നു തെളിയുന്നു. മൂന്ന്‌ ദേഹങ്ങളും ബോധത്തി 
നിരിക്കാനുള്ള പുരങ്ങളാണ്‌. ബോധത്തിന്‍െറ അഖണ്ഡസ്വരൂപത്തെ അവി 
ടവിടെ മറയ്ക്കുകയും അതിരുകെട്ടി വേര്‍തിരിച്ചപോലെ കാണിക്കുകയും 
ചെയ്യുന്ന കാഴ്ചകളാണ്‌ ദേഹങ്ങളാകുന്ന ഈ പുരങ്ങള്‍. ഈ പുരങ്ങളെ 
എരിച്ചു നശിപ്പിച്ച്‌ ബോധം അഖണ്ഡവും ശുദ്ധവുമായ രൂപത്തില്‍ വിളങ്ങുന്ന 
താണ്‌ മോക്ഷം അഥവാ സ്വരൂപസാക്ഷാത്കാരം. ദേഹങ്ങളില്‍ അഭിമാനം 
കൊള്ളുന്ന ബോധാംശങ്ങള്‍ക്കാണീ സ്ഥിതി നഷ്ടപ്പെട്ടുപോയിട്ടുള്ളത്‌. വ്യ 
ഷ്ടിദേഹത്തിലഭിമാനം കൊണ്ടുഴലുന്ന ജീവന്‍ ശ്രവണ മനനനിദിധ്യാസന 
ങ്ങളില്‍ കൂടി തന്നെ ബന്ധിച്ചിരിക്കുന്ന മൂന്നു പുരങ്ങളെയും എരിച്ചു മാററു 
വാന്‍ യത്നിക്കുന്നു. തുടര്‍ന്ന്‌ അവ എരിഞ്ഞകലുകയും ചെയ്യുന്നു. അതോടെ 
വ്യഷ്ടിബോധത്തിന്‌ സമഷ്ടിയുമായി യോജിച്ചു സ്വരൂപം വീണ്ടുകിട്ടുന്നു. 
ജ്ഞാനാഗ്നിയില്‍ പൂരങ്ങളെ മുന്നും എരിച്ചകററുന്ന പ്രക്രിയ എന്താണെന്ന്‌ 
നമുക്കടുത്ത ശ്ലോകത്തിന്‍െറ വ്യാഖ്യാനത്തില്‍ വിശദമായി ചര്‍ച്ചചെയ്യാം. 
എന്തായാലും മേല്‍ വിവരിച്ച മുന്നു പുരികളെയും എരിച്ചുമാററിത്തെളിയുന്ന 
അഖണണ്‍്ഡബോധസ്വരുപിയായ ഈശ്വരനെയാണ്‌ ഗുരുദേവന്‍ പുരിമുന്നുമെ 
രിച്ചവനേ എന്ന ഭാഗം കൊണ്ട്‌ സംബോധന ചെയ്തിരിക്കുന്നത്‌. 


ത്രിപുരദഹനരഹസ്യം 


ജഡനിര്‍മ്മിതങ്ങളായ മൂന്നു പുരങ്ങളെയും എരിച്ചകററി വേണം 
ബോധത്തിന്‍െറ അഖണ്ഡനില സാക്ഷാത്കരിക്കുവാന്‍. ഒരു സാധകന്‍ 
ശ്രവണമനനനിദിധ്യാസനാദി സാധനകള്‍ ശീലിച്ചുവേണം ഇതു നേടാന്‍. 
ഭാതികകാര്യങ്ങളിലുള്ള സംഗം കുറച്ച്‌ സാധനകള്‍ ശീലിക്കുന്നതേടെ 
ആദ്യമായി മനസ്സ്‌ പ്രകാശമേന്തി പ്രസന്നമായിത്തീരുന്നു. തുടര്‍ന്ന്‌ 
ജഡസങ്കല്പങ്ങള്‍ ഒഴിഞ്ഞുമാറി പ്രാണസാക്ഷാത്കാരത്തിലെ ത്തിച്ചേരുന്നു. 


320 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധ്യര്‍ണവ്യാഖ്്യാനം - ഭാഗം 1 


ബോധപൂര്‍വ്വം പ്രാണസ്പന്ദനവും നിലയ്ക്കുന്നതോടെ അഖണ്ഡവസ്തു 
സ്വരൂപം തെളിയുന്നു. അതോടെ മായാനിര്‍മ്മിതങ്ങളായ മൂന്ന്‌ പുരങ്ങളും 
മിഥ്യാദര്‍ശനങ്ങള്‍ മാത്രമാണെന്ന്‌ തെളിയുകയും ചെയ്യുന്നു. വിദ്യയെ 
സമാശ്രയിക്കുന്നതോടെ അവിദ്യാനിര്‍മിതങ്ങളായ പുരങ്ങളെ ഒഴിച്ചുമാററി 
ബോധം സ്വയം തെളിയുന്ന ആശ്ചര്യകരമായ സാക്ഷാത്കാര ക്രമമാണ്‌ 
ഗുരുദേവന്‍ എട്ടാം പദ്യത്തില്‍ വിവരിക്കുന്നത്‌. 


8 എരികയ്യതിലേന്തിയിറങ്ങിവരും 
തിരുമേനി ചിദംബരമെന്നരുളും 
പുരിതന്നിലിരുന്നു പുരം പൊരിചെ- 
യ്തരുളുന്നതുതന്നെയൊരദ്ഭൂതമാം 
എരികയ്യതിലേന്തി-പ്രകാശരുപം കൈക്കൊണ്ടു പ്രസാദമേന്തി; ഇറങ്ങി 
വരും തിരുമേനി-പ്രാണസാക്ഷാത്കാരത്തില്‍കൂടി തെളിയുന്ന വസ്തുസ്വരുപം; 
ചിദംബരമെന്നരുളും-അഖണ്‍ഡചിദാകാശമെന്നു പ്രസിദ്ധമായ; പുരിതന്നിലി 
രുന്ന്‌-സ്ഥിതിയില്‍തന്നെ വര്‍ത്തിച്ചുകൊണ്ട്‌; പുരം പൊരി ചെയ്തരുളുന്ന 
തുതന്നെ-കാരണസുക്ഷ്മസ്ഥുലദേഹങ്ങളെയകററി ആനന്ദസ്വരുപമായി തെളി 
യുന്നത്‌ തീര്‍ച്ചയായും; ഒരത്ഭുതമാം-ഒരാശ്ചര്യം തന്നെയാണ്‌. 
പ്രകാശരുപം കൈക്കൊണ്ടു പ്രസാദമേന്തി പ്രാണസാക്ഷാത്കാരത്തില്‍ 
കൂടി തെളിയുന്ന വസ്തുമ്വരൂപം അഖണ്ഡചിദാകാശമെന്നു പ്രസിദ്ധമാ 
യിതീര്‍ന്നിട്ടുള്ള സ്ഥിതിയില്‍തന്നെ വര്‍ത്തിച്ചുകൊണ്ട്‌ കാരണസൂക്ഷ്മസ്ഥൂ 
ലദേഹങ്ങളെയകററി ആനന്ദസ്വരുപമായി തെളിയുന്നത്‌ തീര്‍ച്ചയായും ഒരാ 
ശ്ചര്യം തന്നെയാണ്‌. 


(ചപസാദാവിര്‍ഭാവം 


ആത്മസാക്ഷാത്കാരം കൊതിക്കുന്നയാള്‍ രാഗദ്വേഷങ്ങള്‍ വെടിഞ്ഞു 
മനസ്സിനെ നിസ്സംഗത്വം പഠിപ്പിച്ച്‌ ലോകയാത്ര തുടരേണ്ടതാണ്‌. രാഗദ്വേഷ 
മാലിന്യം കുറയുന്നതോടെ മനസ്സ്‌ പ്രകാശമേന്തി പ്രസന്നമായിത്തീരുന്നു. 
സവികലല്‍്പസമാധിയുടെ ആരംഭദശയാണ്‌ ഈ പ്രസന്നത. ഇതോടെ ഹൃദ 
യത്തില്‍ ആത്മസാന്നിദ്ധ്യം സംശയാതീതമായി തെളിയുകയും ചെയ്യുന്നു. 
ഗീതയിലും മററു പല വേദാന്ത ഗ്രന്ഥങ്ങളിലും സമാധ്യാരംഭം കുറിക്കുന്ന 
പ്രകാശമയമായ ഈ പ്രസന്നതയുടെ വിവരണങ്ങള്‍ കാണ്മാനുണ്ട്‌. ഗുരുദേ 
വന്‍ “അദ്ദൈത ദീപിക യില്‍ ഈ അനുഭവരഹസ്യം ക്രമമായി ഇങ്ങനെ വെ 
ളിപ്പെടുത്തുന്നു :- 


മുന്നേകടന്നു വിഷയംഗ്രതിവ്യത്തിമുന്നില്‍- 

നിന്നീടുമാവരണമാം തിര നിക്കിടുന്തു; 

പിന്നീടുകാണ്ുമറിവും ഗ്രഭതന്‍െറ പിന്‍പോയ്‌ 

കണ്ണെന്നപോലറിവു കാണുകയില്ല താനേ. അമഭദ്വ 31- 18 


ആദ്യം “വിഷയംഗ്രതിവൃത്തി” കടക്കണം. അതായത്‌ രാഗദ്വേഷരൂപേണ 
ബാഹൃവിഷയങ്ങളില്‍ പററിക്കൂടുന്ന മനസ്സിനെ നിസ്സംഗമാക്കി അവയില്‍ 


ചിജ്ജറധച്ിത്തനം 321 


നിന്നും അകററണം. തുടര്‍ന്നു മുന്നില്‍ നില്‍ക്കുന്ന ആവരണമാം തിര നീങ്ങു 
ന്നു. അജ്ഞാനമറ അകലുന്നു എന്നര്‍ത്ഥം. പിന്നീട്‌ പ്രഭ ആവിര്‍ഭവിക്കും. 
ഈ പ്രഭതന്നെയാണ്‌ പ്രകാശമയമായ ചിത്തപ്രസാദം. ആ പ്രഭയെ മുന്നിട്ടു 
യാത്ര തുടര്‍ന്നാല്‍ അറിവ്‌ സ്വരൂപം കണ്ടെത്തും. കണ്ണ്‌ തന്നെക്കാണാതെ 
തന്നെ തന്‍െറ ഉണ്മ അനുഭവിക്കുന്നു. അതുപോലെ അറിവ്‌ സ്വാനുഭവസ്വരു 
പമായി വിളങ്ങും. മനസ്സ്‌ നിസ്സംഗഭാവത്തിലുറയ്ക്കുന്നതോടെ ആവിര്‍ഭവി 
ക്കുന്ന പ്രസന്നതയെയാണ്‌ ഗുരുദേവന്‍ ‘എരികയ്യതിലേന്തിഎന്ന ഭാഗംകൊണ്ടു 
വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. ഇരുട്ടില്‍ പദാര്‍ത്ഥങ്ങളെക്കാണാന്‍ കൈയില്‍ 
വിളക്കുമായിട്ടാണല്ലോ സഞ്ചരിക്കുക. അതുപോലെ സ്വരൂപദര്‍ശനത്തിനായി 
ആത്മാവ്‌ പ്രകാശമയമായ പ്രസന്നതയുമേന്തി ചിത്തത്തില്‍ തെളിയാന്‍ തുട 
ങ്ങുന്നു എന്നു ഭാവം. 


പ്രാണസാക്ഷാത്കാരം 


പ്രസന്നചിത്തം വീണ്ടും മനനധ്യാനങ്ങളില്‍ക്കൂടി ഏകാഗ്രത വര്‍ദ്ധിപ്പി 
ക്കുന്നതോടെ ചിത്തം സ്വരൂപം ചുരുക്കി പ്രാണപ്രസരത്തിനു വഴിതെളി 
ക്കുന്നു. ്രാണപരിസ്പന്ദമാണ്‌ ചിത്തം. അത്‌ ചുരുങ്ങിയാല്‍ മഞ്ഞുകട്ടി 
വെള്ളമാകുന്നതു പോലെ പ്രാണരൂപം കൈക്കൊള്ളും. തുടര്‍ന്ന്‌ യോഗി 
ശരീരം അത്ഭുതവും ആനന്ദപ്രദവുമായ പ്രാണപ്രസരംകൊണ്ടു നിറയും. 
ശിരസ്സില്‍ നിന്നും ശീതളമായ ഒരു അമൃതധാര പ്രവഹിച്ച്‌ ഹൃദയം 
നിറയുന്നതുപോലെ തോന്നും. അതോടെ ആനന്ദസ്വരുപമായ ആത്മാവ്‌ 
പ്രാണസ്പന്ദനങ്ങളില്‍ കൂടുതല്‍ തെളിഞ്ഞു പ്രകാശിക്കാനും തുടങ്ങും. ഈ 
്രാണസാക്ഷാത്‌ കാര രഹസ്യം കൂടുതല്‍ വിശദമായി ധരിക്കാന്‍ 
ആഗ്രഹിക്കുന്നവര്‍ ഗുരുദേവകൃതിയായ കുണ്ഡലിനിപ്പാട്ടിന്‌ നല്‍കിയിട്ടുള്ള 
വിശദമായ വ്യാഖ്യാനം വായിക്കേണ്ടതാണ്‌. പ്രാണസാക്ഷാത്കാരത്തില്‍ 
ആനന്ദസ്വരൂപമായ ആത്മാവ്‌ തെളിയുന്നതിങ്ങനെയാണ്‌ :- 


ആടുപാ്വ, പൃനംതേടുപാന്ചേ, യരു 
ഭാനന്ദക്കുത്തു കണ്ടാടുപാന്വേ കുണ്ഥ.പാ. 7 


എന്നിങ്ങനെ ഗുരുദേവന്‍ ആ കൃതിയുടെ ആരംഭത്തില്‍ തന്നെ 
ചിത്രീകരിച്ചിരിക്കുന്നത്‌. പ്രാണനെയാണ്‌ പാമ്പായി സങ്കല്‍പ്പിച്ചിരിക്കുന്നത്‌. 
പ്രാണസ്പന്ദനത്തില്‍ തെളിയുന്ന ആത്മാനന്ദത്തെ അരുളാനന്ദക്കൂത്തായും 
സങ്കല്‍പ്പിച്ചിരിക്കുന്നു. ശിരസ്സില്‍ നിന്നും താഴെ ഹൃദയത്തിലേയ്ക്ക്‌ 
അമൃതധാരപോലെ ഒഴുകി നിറയുന്ന പ്രാണ്പരപസരത്തില്‍ ഇങ്ങനെ 
തെളിയുന്ന ആത്മസ്വരുപത്തെയാണ്‌ “ഇറങ്ങിവരും തിരുമേനി” എന്ന 
ഭാഗംകൊണ്ട്‌ ശ്ലോകത്തില്‍ ഗുരുദേവന്‍ വിവരിച്ചിരിക്കുന്നത്‌. ഈ സ്ഥിതി 
യോഗവാസിഷ്ഠം വിവരിക്കുന്നതു നോക്കുക :- 


സാപപാതാംബരാദ്ധാരാ 
ശേഷേശാരീരഭസ്മനി 


74-2003 21 


322 (ശ്രീനാരായണ ഗുതുദേവക്യതികശീ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





രമ്പായനിഹരശിര? 
പതിതേവപുരാപഗാ. 


ഉദ്ദാലകമുനിയുടെ കുണ്ഡലിനിപ്രാണസാക്ഷാത്കാരത്തെയാണ്‌ ഇവി 
ടെ വിവരിച്ചിരിക്കുന്നത്‌. പ്രകാശമേന്തി പ്രസന്നത നിറഞ്ഞ ദേഹാന്തര്‍ഭാഗ 
ത്തെയാണ്‌ ശാരീരഭസ്മമായി കണക്കാക്കിയിരിക്കുന്നത്‌. ആ ശാരീരഭസ്മ 
ത്തില്‍ മുകളില്‍ നിന്നും ഒരമൃതധാര വര്‍ഷിക്കാന്‍ തുടങ്ങി. ആനന്ദരസം 
നിറഞ്ഞുതിങ്ങുന്നതായിരുന്നു ആ ധാര. പണ്ട്‌ ശിവന്‍െറ ശിരസ്സില്‍ പതിച്ച 
ഗംഗാപ്രവാഹംപോലെ അത്‌ അത്യന്ത ശീതളവും പാവനവുമായി അനുഭവ 
പ്പെട്ടു. കുണ്ഡലനീപ്രാണനില്‍ നിറഞ്ഞുനില്‍ക്കുന്ന സത്യസാക്ഷാത്കാരത്തി 
ന്‍െറ സ്വരൂപമാണിത്‌. 


അഖണ്ഡവസ്തുസ്ഥിതി 


ചിത്തപ്രസാദം സവികല്‍പസമാധ്യനുഭവത്തിന്‍െറ ആരംഭമാണെങ്കില്‍ 
കുണ്ഡലനീപ്രാണസാക്ഷാത്‌ കാരം അതിന്‍െറ പരിപക്വദശയാണ്‌. 
പ്രാണസാക്ഷാത്കാരത്തോടെ സ്ഥൂലസൂക്ഷ്മകാരണശരീരങ്ങളെന്ന മൂന്നു 
പുരങ്ങളും മിക്കവാറും എരിഞ്ഞകലുന്നു. എരിഞ്ഞകലുന്നു എന്നു 
പറഞ്ഞാല്‍ ആത്മപ്രകാശത്തില്‍ തിരോഭവിക്കുന്നു എന്നു സാരം. “പ്രപഞ്ചം 
മുഴുവനുമായി സ്പന്ദിക്കുന്നതു “ഞാന്‍തന്നെയാണ്‌' എന്ന അനുഭവമാണു 
പ്രാണസാക്ഷാത്കാരം. ഒരു യോഗിക്ക്‌ അണിമാദി അഷ്ടൈശ്വര്യങ്ങളൊക്കെ 
വന്നുചേരുന്നത്‌ ഈ സാക്ഷാത്കാരദശയിലാണ്‌. പുരങ്ങളുടെ വേര്‍തിരിവ്‌ 
ഇവിടെ അവസാനിക്കുന്നു. എന്നാല്‍ പുരാനുഭവങ്ങള്‍ക്കൊക്കെ കേന്ദ്രമായി 
വര്‍ത്തിച്ചിരുന്ന അഹന്ത പ്രപഞ്ചത്തിന്‍െറ സൂക്ഷ്മരുപം മുഴുവനുള്‍ ക്കൊണ്ട്‌ 
ഇവിടെ പ്രാണശരീരിയായി സ്പന്ദിക്കുന്നു. “ഞാന്‍ പ്രാണനാണ്‌, പ്രപഞ്ചം 
എന്‍െറ പ്രകടനമാണ്‌” എന്നത്രേ അനുഭവം. പ്രാണശരീരത്തിലെ ഈ 
ബോധസ്ഥിതിയില്‍ അവശേഷിക്കുന്ന പ്രാണസ്‌ പന്ദനരുപത്തിലുള്ള 
ജഡാംശത്തെയും അകററുമ്പോഴാണ്‌ ത്രിപുരദഹനം പൂര്‍ത്തിയാകുന്നത്‌. 
പ്രാണസ്പന്ദനവും ബോധപൂര്‍വ്വം നിലയ്ക്കുന്നതോടെ അഖണ്ഡവും 
ആനന്ദസ്വരൂപവും അചഞ്ചലവുമായ ബോധം തെളിയുന്നു. ഈ 
സ്ഥിതിയെയാണ്‌ ഗുരുദേവന്‍ ചിദംബരമെന്നരുളും പുരിയായി ചിത്രീകരിച്ചിരി 
ക്കുന്നത്‌. ഈ “ചിദംബരമെന്നരുളും പുരി'യുടെ അനുഭവചിത്രം ആത്മോപ 
ദേശശതകത്തില്‍ വിവരിച്ചിരിക്കുന്നതു നോക്കുക:- 


അണഞ്ുവറിവവില്‍ മഹിമാവിലംഗമില്ലാ- 
തണയുമഖണ്ഡവുമന്നു പുര്‍ണ്ണമാകും 
അനുഭവിയാതറിവിലഖണ്ധഡമാംചിദ്‌- 
ഘനമിതുമൌാനഘനാമൃതാബ്ലിയാകും. ആത്മോ. ശ.-97 


പ്രാണരൂപിയായി സ്പന്ദിക്കുന്ന അണുവായ അഥവാ സൂക്ഷ്മമായ അ 
ഹന്ത തന്‍െറ സ്പന്ദനശരീരം ഉപേക്ഷിച്ച്‌ സമ്പൂര്‍ണ്ണബോധത്തില്‍ മറയും. 
അഖണ്ഡവസ്തു അതോടെ പൂര്‍ണ്ണമായി പ്രകാശിക്കും. ഈ സാക്ഷാത്കാര 


ചിജ്ജഡചിത്തനം 323 


സ്ഥിതി അനുഭവിച്ചു മാത്രമേ അറിയാന്‍ പററൂ. ഘനീഭവിച്ച അഖണ്ഡബോ 
ധമാണിവിടെത്തെളിയുന്ന വസ്തു. നിശ്ശബ്ദമായി ഉറഞ്ഞിരിക്കുന്ന ഒരമൃത 
സമുദ്രത്തിന്‍റേതാണിവിടത്തെ അനുഭവം. ശാസ്ര്രീയമായിപ്പറഞ്ഞാല്‍ നിര്‍ 
വ്വികല്‍പ്പസമാധിദശയിലെ അനുഭവസ്വരൂപമാണിത്‌. ഈ അനുഭവമണ്ഡല 
ത്തിലെത്തി നില്‍ക്കുമ്പോള്‍ നിലനില്‍പ്പിന്‍െറ സമ്പൂര്‍ണ്ണ സത്യമിതുതന്നെ 
യാണെന്ന്‌ സംശായീതമായി അനുഭവിച്ചറിയാന്‍ കഴിയുന്നു. സത്യ സ്വരൂപ 
ത്തിന്‌ ഒരിക്കലും ഒരു മാററവും സംഭവിച്ചിട്ടില്ലെന്നും ഇനിമേല്‍ സംഭവിക്കു 
കയില്ലെന്നും ബോദ്ധ്യപ്പെടുന്നു. മരുഭൂമിയിലെ കാനല്‍ജലം പോലെ സൃഷ്ടിയും 
പ്രളയവുമെല്ലാം അഖണ്ഡവസ്തുന്ഥിതിക്ക്‌ ഒരു കേടും വരാതെതന്നെ അതി 
ലാവിര്‍ഭവിച്ചു മറയുന്ന കാഴ്ചകളാണ്‌. സൃഷ്ടിയില്‍ ഈ സ്ഥിതി “അലയററു 
യരുന്ന ചിദംബര” മാണെങ്കിൽ സംഹാരത്തില്‍ “പുരംപൊരി ചെയ്തരുളുന്ന 
ചിദംബര”മാണ്‌. ബോധഘനമായ പരബ്രഹ്മം തന്‍െറ അഖണ്ഡസ്ഥിതിക്ക്‌ 
ഒരു കേടും വരാതെയാണ്‌ അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങളുള്‍ക്കൊള്ളുന്ന ഈ 
പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നതെങ്കില്‍ അതുതന്നെയാണ്‌ 
അത്ഭുതങ്ങളില്‍വച്ച്‌ അത്ഭുതമെന്ന്‌ പറയേണ്ടതില്ലല്ലോ. ത്രിപുരദഹനം സത്യ 
സ്വരൂപന്‍െറ പ്രപഞ്ചസംഹാര്പ്രരകിയതന്നെയാണ്‌. സ്വസ്ഥിതിക്കു 
കേടുവരാതെ ഇതു സംഭവിപ്പിക്കുന്ന വസ്തുഥിതി അനുഭവിച്ചറിഞ്ഞതുകൊ 
ണ്ടാണ്‌ ഗുരുദേവന്‍ “ചിദംബരമെന്നരുളും പുരിതന്നിലിരുന്നു പുരംപൊരി 
ചെയ്തരുളുന്നതുതന്നെയൊരത്ഭുതമാം” എന്നു പ്രസ്താവിച്ചിരിക്കുന്നത്‌. 


ജീവന്മുക്തന്‍െറ ആനന്ദാതിശയം 


സകലരും സകല കര്‍മ്മചലനങ്ങളിലൂടെയും തിരയുന്നതു സുഖത്തെ 
യാണ്‌. പൂര്‍ണ്ണസത്യത്തിന്‍െറ സ്വരൂപമത്രേ ആനന്ദം. അതുകൊണ്ട്‌ അറി 
ഞ്ഞോ അറിയാതെയോ എല്ലാവരും അന്വേഷിക്കുന്നതു സത്യത്തെയാണെ 
ന്നോര്‍ക്കേണ്ടതാണ്‌. എന്നാല്‍ അതിന്‍െറ ഇരിപ്പടം വേണ്ടവണ്ണം അറിയാ 
തെ തിരയുന്നതുകൊണ്ട്‌ പലരും തിരഞ്ഞുതിരഞ്ഞു അതില്‍ നിന്നും അക 
ലുകയാണു ചെയ്യുന്നത്‌. അന്തര്‍മ്മുഖമായി അതിനെ അവനവന്‍െറ ഉള്ളില്‍ 
അന്വേഷിക്കുന്നയാളിന്‌ ആ സത്യം പൂര്‍ണ്ണമായി തെളിയുന്നു. അങ്ങനെ ആ 
ത്മസാക്ഷാത്കാരം നേടി ജീവന്മുക്തനായിത്തീരുന്ന ്രഹ്മനിഷ്ഠന്‍െറ ആ 
നന്ദാനുഭവമാണ്‌ എല്ലാ ആനന്ദാനുഭവങ്ങളിലുംവച്ച്‌ ശ്രേഷ്ഠമായിട്ടുള്ളത്‌. ദേഹ 
നാശത്തില്‍ പോലും നഷ്ടപ്പെടാത്തതും ഘനീഭവിച്ച്‌ ഇടതടവില്ലാതെ അനു 
ഭവിക്കാൻ കഴിയുന്നതുമാണാസ്വരുപാനന്ദം. അതനുഭവിച്ച്‌ ധന്യതനേടിയ ഗു 
രുദേവന്‍ മതിമറന്നു മധുരശബ്ദങ്ങള്‍കൊണ്ട്‌ അതിനെ മാടിവിളിച്ച്‌ അഭയം 
തേടുന്നതാണ്‌ അടുത്ത പദ്യം :- 


9 പുതുമാംകനി, പുത്തമൃതേ, ഗുളമേ, 
മധുവേ, മധുരക്കനിയേ, രസമേ, 
വിധിമാധവരാദി തിരഞ്ഞിടുമെന്‍ 
പതിയേ, പദപങ്കജമേ ഗതിയേ. 


324 ശീനാരായണ ഗുരുദേവക്യതികള്‍ സന്ഥുര്ണദഡ്യാഖ്യാനം - ഭാഗം / 


പുതുമാംകനി-പഴുത്തു പാകംവന്ന പുതിയ മാവിന്‍ ഫലമേ;പുത്തമൃതേ 
-പുതുമയോടെ കിട്ടിയ അമൃതേ; ഗുളമേ-ശര്‍ക്കരയേ;മധുവേ-തേനേ; 
മധുരക്കനിയേ-മാധുര്യം നിറഞ്ഞുപാകമായ ഫലമേ;രസമേ-ആനന്ദമേ; 
വിധിമാധവരാദി തിരഞ്ഞിടുമെന്‍ പതിയേ-ബ്രഹ്മാവ്‌, വിഷ്ണു തുടങ്ങിയ 
വര്‍പോലും കണ്ടെത്താന്‍ കൊതിക്കുന്ന എന്‍െറ പ്രഭുവേ; പദപങ്കജമേ 
ഗതിയേ-നിന്‍െറ പാദപത്മമൊന്നുമാത്രമാണ്‌ എനിക്കഭയം. 


പഴുത്തു പാകംവന്ന പുതിയ മാവിന്‍ഫലമേ, പുതുമയോടെ കിട്ടിയ 
അമൃതമേ, ശര്‍ക്കരയേ, തേനേ, മാധുര്യം നിറഞ്ഞു പാകമായ ഫലമേ, 
ആനന്ദമേ, ബ്രഹ്മാവ്‌ വിഷ്ണു തുടങ്ങിയവര്‍പോലും കണ്ടെത്താന്‍ കൊതി 
ക്കുന്ന എന്‍െറ പ്രഭൂവേ, നിന്‍െറ പദപങ്കജമൊന്നുമാത്രമാണെനിക്കഭയം. 


ആനന്ദാനുഭവതാരതമ്യം 


സാര്‍വ്വഭാമനായ രാജാവിന്‍െറ ആനന്ദത്തെക്കാള്‍ എത്രയോ മടങ്ങു 
വലുതാണ്‌ ബ്രഹ്മനിഷ്ഠന്‍െറ ആനന്ദം. ഭോഗങ്ങളെല്ലാം അടുത്തുള്ളതുകൊണ്ട്‌ 
ചക്രവര്‍ത്തിക്കു നിഷ്കാമത്വം വരാം. പക്ഷേ സുഖഭോഗസാമഗ്രികള്‍ സഞ്ച 
യിക്കുന്നതിന്‌ അസാമാന്യമായ ക്ലേശം അദ്ദേഹത്തിനു വേണ്ടിവരുന്നു. ഇനി 
അവ നഷ്ടപ്പെടാനിടയായാല്‍ ദുഃഖം വന്നേയ്ക്കാമെന്നുള്ള സ്ഥിതിയും സദാ 
തുടര്‍ന്ന്‌ നിലനില്‍ക്കുന്നു. ബ്രഹ്മനിഷ്ഠന്‍ ഈ രണ്ടു ക്ലേശങ്ങളും ഇല്ല. 
ബ്രഹ്മജ്ഞാനം നേടാന്‍ ക്ലേശമുണ്ടായിരുന്നില്ലേയെന്നു സംശയം വരാം. സാധ 
നസാമഗ്രികള്‍ സഞ്ചയിച്ചു സൂക്ഷിക്കുന്നതുപോലുള്ള ക്ലേശമല്ല അത്‌. ബ്രഹ്മ 
ജിജ്ഞാസു സഞ്ചയിക്കലല്ല നടത്തുന്നത്‌. മിഥ്യാസങ്കല്‍പ്പങ്ങളായ ചപ്പും 
ചവറും വലിച്ചെറിയുകയാണ്‌ ചെയ്യുന്നത്‌. ഈ പ്രകിയ അല്‍പ്പമൊന്നു വശ 
മാകുന്നതോടുകൂടിതന്നെ നിരതിശയ സുഖവും ആവിര്‍ഭവിക്കുന്നു. അങ്ങനെ 
ആവിര്‍ഭവിക്കുന്ന സുഖം നിരന്തരം വളര്‍ന്നു വികസിക്കുന്നതല്ലാതെ പിന്നൊ 
രിക്കലും നഷ്ടപ്പെട്ടുപോകുമെന്നു ഭയപ്പെടാനുമില്ല. രാജാവിന്‌ സാര്‍വ്ൃവഭാമാ 
നന്ദത്തേക്കാള്‍ മികച്ച ഗന്ധര്‍വ്വാനന്ദം ലഭിക്കണമെന്നു മോഹവും കാണും. 
ബ്രഹ്മാനന്ദമനുഭവിക്കുന്ന സത്യദര്‍ശിക്ക്‌ അതില്‍ കവിഞ്ഞ ഒരാനന്ദത്തിലും 
മോഹമുണ്ടാകുന്നില്ല; അതില്‍ കവിഞ്ഞൊരാനന്ദം ഉണ്ടാകാനില്ലെന്നറിയുന്ന 
തുകൊണ്ടുതന്നെ. മനുഷ്യജന്മത്തില്‍ അനുഷ്ഠിക്കുന്ന പുണ്യം വിശേഷരീ 
തിയിൽ പക്വമായിത്തീരുമ്പോഴാണ്‌ ഗന്ധര്‍വ്വജന്മം ലഭിക്കുന്നത്‌. ഇങ്ങനെ 
യുള്ളവനെ മര്‍ത്തൃഗന്ധര്‍വ്വനെന്നു വിളിക്കുന്നു. ഒരു കല്‍പ്പത്തിന്‍െറ മദ്ധ്യ 
ത്തില്‍ മനുഷ്യത്വം മാറി ഗന്ധര്‍വ്വത്വം ലഭിച്ചാലാണ്‌ മര്‍ത്ൃഗന്ധര്‍വ്വനായി 
കണക്കാക്കപ്പെടുന്നത്‌. പൂര്‍വ്വകല്‍പ്പത്തിലനുഷ്ഠിച്ച പുണ്യത്തിന്‍െറ ഫലമായി 
ഒരു കല്‍പ്പത്തിന്‍െറ ആദിയില്‍ തന്നെ ഗന്ധര്‍വ്വന്മാരായി പിറക്കുന്നവരത്രേ 
ദേവഗന്ധര്‍വ്വന്മാര്‍. മര്‍ത്യജന്മത്തില്‍ നിരവധി പുണ്യയജ്ഞങ്ങളും മററും 
ചെയ്ത്‌ വളരെക്കാലം പിതൃലോകസുഖം അനുഭവിച്ചിട്ട്‌ ഒരു കല്‍പ്പത്തിന്‍െറ 
ആദിയില്‍തന്നെ ദേവന്മാരായി ജനിക്കുന്നവരാണ്‌ ആജന്മദേവന്മാര്‍. 
കല്‍പത്തിന്‍െറ ആദിയാണ്‌ സൃഷ്ടിയുടെ തുടക്കം. കല്‍പ്പത്തിന്‍െറ അവ 
സാനം പ്രളയവും. ഒരേ കല്‍പത്തില്‍ തന്നെ മാററിമറിക്കലുകള്‍ വരാം. 
എന്നാല്‍ കല്‍പാദിയില്‍ കിട്ടുന്ന ദേവത്വമാണ്‌ ആജന്മദേവത്വം. പിതൃക്കളും 


ചിങ്ങഡഥഛിറ്തനം 325 


മററും അല്‍പകാലഭോഗത്തിനായി ദേവലോകത്തിലെത്തിച്ചേരുന്നവരാണ്‌. 
ഈ ലോകത്ത്‌ അശ്വമേധാദിയാഗങ്ങളും മററും ചെയ്ത്‌ കല്‍പമദ്ധ്യത്തില്‍ 
ദേവത്വം വരിക്കുന്നവരാണ്‌ കര്‍മ്മദേവന്മാര്‍. ഈ കല്‍പ്പത്തിലെ സാക്ഷാത്‌ 
ദേവന്മാരായിട്ടാണ്‌ നാം യമന്‍,അഗ്നി,വരുണന്‍, ഇന്ദ്രന്‍ ബൃഹസ്പതി, പ്ര 
ജാപതി, വിരാഡ്പുരുഷന്‍, ഹിരണ്യഗര്‍ഭന്‍ എന്നിവരെ അറിയുന്നത്‌. സാര്‍ 
വൃഭനമനായ ച്രകവര്‍ത്തി മുതല്‍ ഹിരണ്യഗര്‍ഭന്‍ വരെയുള്ളവരുടെ ആനന്ദാ 
നുഭവം ഉത്തരോത്തരം വര്‍ദ്ധമാനമായിരിക്കുമെന്നാണ്‌ ഉപനിഷത്‌ പ്രഖ്യാ 
പനം. മതത്തിരിയോപനിഷത്ത്‌ വിശദമായി ഈ ആനന്ദതാരതമ്യം വിവരി 
ക്കുന്നുണ്ട്‌. മനുഷ്യാനന്ദത്തിന്‍െറ പരമകാഷ്ഠയാണ്‌ സാര്‍വ്വഭനമാനന്ദം. അങ്ങ 
നെയുള്ള നൂറു സാര്‍വ്വദമാനന്ദങ്ങള്‍ക്കു തുല്യമാണ്‌ ഒരു മനുഷ്യഗന്ധര്‍ 
വ്വാനന്ദം. നുറു മനുഷ്യ ഗന്ധര്‍വ്വാനന്ദങ്ങള്‍ക്കു തുല്യമാണ്‌ ഒരു പിതൃദേവാ 
നന്ദം. പിതൃദേവാനന്ദം നുറിരട്ടിയായാല്‍ ഒരാജന്മദേവന്‍െറ ആനന്ദമാകും. 
നൂറ്‌ ആജന്മദേവന്മാരുടെ ആനന്ദമാണ്‌ ഒരു കര്‍മ്മദേവന്‍െറ ആനന്ദം. കര്‍മ്മ 
ദേവന്‍െറ ആനന്ദത്തിന്‍െറ നുറിരട്ടിയാണ്‌ സാക്ഷാത്ദേവന്‍െറ ആനന്ദം. നുറു 
ദേവാനന്ദമാണ്‌ ഒരിന്ദ്രാനന്ദം. നൂറ്‌ ഇന്ദ്രാനന്ദങ്ങള്‍ക്ക്‌ തുല്യമാണ്‌ ബൃഹസ്പ 
തിയുടെ ആനന്ദം. ബൃഹസ്പതിയുടെ ആനന്ദം നുറിരട്ടിച്ചാല്‍ പ്രജാപതി 
യുടെ ആനന്ദം. പ്രജാപതിയുടെ ആനന്ദത്തിന്‍െറ നുറിരട്ടിയാണ്‌ ബ്രഹ്മാ 
വിന്‍െറ ആനന്ദം. ഇതിനൊക്കെ ഉപരിയാണ്‌ നിഷ്കാമിയായ ബ്രഹ്മനിഷ്ഠന്‍െറ 
ആനന്ദം ഈ ജഗത്തില്‍ അതിനപ്പുറം ഒരാനന്ദം ഉണ്ടായിരിക്കുന്നതല്ല. 
ഇങ്ങനെ സര്‍വ്വാതിശയിയായ ്രഹ്മാനന്ദത്തില്‍ സ്വയം സദാ മുഴുകിക്കഴി 
യുന്നയാളായതുകൊണ്ടാണ്‌ ആനന്ദസ്വരുപമായ സത്യവസ്തുവിനെ മാധു 
രൃപര്യായങ്ങളായ ശബ്ദങ്ങള്‍ ഒരുമിച്ചു കോര്‍ത്തിണക്കി സംബോധന ചെ 
യ്യാന്‍ ഗുരുദേവന്‍ തീരുമാനിച്ചത്‌. ഒരു പ്രത്യേകപദത്തിനു മാത്രമായി ആ 
ആനന്ദത്തിന്‍െറ സ്വരൂപം വെളിപ്പെടുത്തിത്തരാന്‍ കഴികയില്ലെന്നു കാണി 
ക്കാനാണ്‌ അനേക പദങ്ങള്‍ കോര്‍ത്തിണക്കിയിരിക്കുന്നത്‌. 


ത്രിമൂര്‍ത്തികള്‍ പോലും സത്യാന്വേഷികളാണ്‌ 


സത്യവസ്തുവില്‍ വസ്തുശക്തിയായ മായയാണല്ലോ ഈ പ്രപഞ്ച 
ത്തെ നിര്‍മ്മിച്ചിരിക്കുന്നത്‌. സത്ത്വം, രജസ്സ്‌, തമസ്സ്‌, എന്നീ ത്രിഗുണങ്ങളെ 
പ്രകടമാക്കി വിവിധാനുപാതത്തില്‍ കൂട്ടിച്ചേര്‍ത്താണ്‌ പ്രപഞ്ചപ്രകിയ നിര്‍ 
വൃഹിക്കുന്നത്‌. സത്ത്വം പ്രകാശത്തിന്‍െറയും രജസ്സ്‌ കര്‍മ്മത്തിന്‍െറയും തമസ്സ്‌ 
മോഹത്തിന്‍െറയും ഗുണമാണ്‌. ഇതുകൊണ്ടുതന്നെ ഗുണമണ്ഡലങ്ങളെ 
പൂര്‍ണ്ണമായി കടന്നാലേ സത്യസ്വരൂപം പൂര്‍ണ്ണമായി തെളിയുകയുള്ളൂ 
എന്ന്‌ സിദ്ധമാകുന്നുണ്ടല്ലോ. (ബ്രഹ്മാവ്‌, വിഷ്ണു മഹേശ്വരന്‍ എന്നീ ത്രിമൂര്‍ 
ത്തികള്‍ ഗുണമണ്ഡലങ്ങള്‍ക്കകത്തു നില്‍ക്കുന്നവരാണ്‌. സത്വത്തില്‍ തന്നെ 
സത്വഗുണിയായി വര്‍ത്തിച്ച്‌ പ്രപഞ്ച രക്ഷ നിര്‍വ്വഹിച്ചുപോരുന്നദേവനാണ്‌ 
വിഷ്ണു. സത്ത്വഗുണത്തില്‍ രാജോഗുണിയായി വര്‍ത്തിച്ച്‌ പ്രപഞ്ച സൃഷ്ടി 
നടത്തുന്ന ദേവനാണ്‌ ബ്രഹ്മാവ്‌. പ്രപഞ്ചത്തെ സംഹരിക്കാന്‍ സത്ത്വത്തില്‍ 
തമോഗുണമംഗീകരിച്ച ദേവനാണ്‌ മഹേശ്വരന്‍. എന്തായാലും ത്രിമൂര്‍ത്തി 


326 ശ്രീനാരായണ ഗുരുദേവകൃതികശീ സമ്വധുര്‍ണവ്യാഖ്യാനം - ഭാഗം / 





കള്‍ ഗുണമണ്ഡലത്തിനുള്ളിലാണ്‌. പൂര്‍ണ്ണസത്യമോ ഗുണാതീതമാണ്‌. 
ഇക്കാരണത്താലാണ്‌. പൂര്‍ണ്ണ ്രഹ്മനിഷ്ഠയെ നൈര്‍ഗുണ്യസിദ്ധിയെന്നു 
ശാസ്ത്രം വിവരിക്കുന്നത്‌. സത്യനിഷഠനെ ഗുണാതീതനെന്നും വിവരിച്ചിരി 
ക്കുന്നു. ഗുണമണ്ഡലത്തിനുള്ളില്‍ വര്‍ത്തിക്കുന്ന ത്രിമൂര്‍ത്തികള്‍ പോലും 
സത്യസ്വരുപം പൂര്‍ണ്ണമായറിയുന്നവരല്ലെന്നു കാണിക്കാനാണ്‌ ഗുണാതീത 
നായ ഗുരുദേവന്‍ വിധിമാധവരാദി തിരഞ്ഞിടുമെന്‍പതിയേ എന്നു പറഞ്ഞി 
രിക്കുന്നത്‌. കുണ്ഡലിനിപ്പാട്ടില്‍ ഇക്കാര്യം അദ്ദേഹം ഇങ്ങനെ വെളിപ്പെടു 
ത്തുന്നു. 


പുമലരോനും തിരുമാലുമാരും പൊനീ- 
പുമേനി കങണ്ടില്ലെന്നാടുപാന്ചേ കുണ്ഡ. പാ. 10 


ബ്രഹ്മാവും വിഷ്ണുവുംപോലും അഖണ്ഡസത്യത്തെ പൂര്‍ണ്ണമായ 
റിയുന്നില്ല എന്നു ധരിച്ചുകൊണ്ട്‌ അല്ലയോ കണ്ഡലിനീ പ്രസരിക്കൂ. 

ര്രഹ്‌ മാനന്ദരസം നുകര്‍ന്ന്‌ അതില്‍ മഗ്നമാകമ്പോഴല്ലാതെ 
ജീവിതത്തിനു പൂര്‍ണ്ണസാഫല്യം വരുന്നതല്ലെന്നു കാണിച്ച്‌ ആത്യന്തിക മായി 
ജീവിതലക്ഷ്യം ഒന്നുകൂടി ഉറപ്പിച്ചിരിക്കുകയാണ്‌ പദപങ്കജമേ ഗതിയേ എന്ന 
ഭാഗം കൊണ്ട്‌. 


മായയെ ജയിച്ചിട്ടുവേണമല്ലോ സത്യസ്വരൂപം തെളിച്ചനുഭവിക്കാന്‍. മായ 
യ്ക്ക്‌ ആവരണമെന്നും വിക്ഷേപമെന്നും രണ്ടു രൂപങ്ങളുണ്ട്‌. വസ്തുവിനെ 
ഇരുട്ടില്‍ മറയ്ക്കുന്നതാണാവരണം. വസ്തുസ്വരുപം മറച്ചുകളഞ്ഞിട്ട്‌ പുതിയ 
ദൃശ്യങ്ങളെ ഉളവാക്കിക്കാണിക്കുന്നതാണ്‌ വിക്ഷേപം മരുഭൂമിയില്‍ കാനല്‍ 
ജലം കാണുന്നിടത്ത്‌ മരുഭൂമിയുടെ സ്വരൂപം മറയുന്നതാവരണവും വെള്ള 
ത്തിന്‍െറ കാഴ്ചയുളവാകുന്നതു വിക്ഷേപവും അതുപോലെ ഈ ജീവിത 
ത്തില്‍ അഖണ്ഡാനന്ദസ്വരൂപമായ വസ്തു മറഞ്ഞു പോകുന്നത്‌ ആവരണവും 
അതില്‍ പ്രപഞ്ചദൃശ്യങ്ങള്‍ ഉളവായിക്കാണപ്പെടുന്നതു മായയുടെ വിക്ഷേപ 
വുമാണ്‌. സത്യത്തെ തിരയാന്‍ കൊതിക്കുന്ന ഒരു സാധകന്‍ ആദ്യം നേരി 
ടേണ്ടിവരുന്നത്‌ മായയുടെ വിക്ഷേപത്തെയാണ്‌. വിക്ഷേപത്തെ ജയിക്കാന്‍ 
കഴിഞ്ഞതുകൊണ്ടുമാത്രം പോരല്ലോ. ആവരണത്തെയുംകൂടി ഒഴിച്ചുമാററി 
യാലേ സത്യസ്വരൂപം പൂര്‍ണമായിത്തെളിയൂ. വിക്ഷേപങ്ങളെ കുറച്ചൊക്കെ 
ജയിക്കാന്‍ കഴിയുന്ന ചിലര്‍ക്ക്‌ ആവരണത്തെ ജയിക്കാന്‍ കഴിയാതെ വരു 
മ്പോഴാണ്‌ സത്യം ശുന്യമാണെന്നും മററും ശ്രമം വന്നു ചേരുന്നത്‌. അങ്ങ 
നെയൊരു ശ്രമം വന്നുചേരാതെ ആവരണവും ഒഴിഞ്ഞുമാറി പൂര്‍ണ്ണസത്യം 
തെളിയാനിടവരണേ എന്നാണ്‌ ഗുരുദേവന്‍ ചിജ്ജഡതചിന്തനത്തിലെ അവ 
സാനപദ്യത്തില്‍ പ്രാര്‍ത്ഥിക്കുന്നത്‌. 


10 ഗതി നീയടിയന്നു ഗജത്തെയുരി- 
ച്ചതുകൊണ്ടുടചാര്‍ത്തിയ ചിന്മയമേ 
ചതിചെയ്യുമിരുട്ടൊരുജാതി വിടു- 
ന്നതിനിന്നടിയന്നരുളേകണമേ. 


ചിിജ്ജഡചിന്തനം 327 


ഗജത്തെയുരിച്ചതുകൊണ്ടുടചാര്‍ത്തിയ-ആനയെക്കൊന്നുതോലുരിച്ചു 
വസ്ത്രം ധരിച്ചിരിക്കുന്ന അഥവാ വിക്ഷേപത്തെ ജയിച്ചിട്ടും ആവരണമണി 
ഞ്ഞുവര്‍ത്തിക്കുന്ന; ചിന്മയമേ-ബോധസ്വരൂപനായ ഭഗവാനേ; അടിയന്‌ - 
സംസാരദുഃഖത്തില്‍ വലയുന്ന ഈ ഭക്തന്‍; ഗതി നീ-അഭയം അങ്ങാണ്‌; 
ചതി ചെയ്യുമിരുട്ടു-സത്യത്തെ മറച്ചു സംസാരക്ലേശത്തിനിടയാക്കുന്ന ഈ 
മായാവരണം; ഒരു ജാതി-വല്ല്രകാരവും;വിടുന്നതിന്‌ -മാറികിട്ടുന്നതിന്‌; 
അടിയന്-ഈ ഭക്തദാസന്‍; അരുളേകണമേ-അനുഗ്രഹം ചൊരിയേണമേ. 


ആനയെക്കൊന്നുതോലുരിച്ചു വസ്ത്രം ധരിച്ചിരിക്കുന്ന അഥവാ വിക്ഷേ 
പത്തെ ജയിച്ചിട്ടും ആവരണമണിഞ്ഞുവര്‍ത്തിക്കുന്ന ബോധസ്വരുപനായ 
ഭഗവാനേ സംസാരദുഃഖത്തില്‍ വലയുന്ന ഈ ഭക്തന്‍ അഭയം അങ്ങാണ്‌. 
സത്യസ്വരൂപത്തെ മറച്ചു സംസാരക്ടനേശത്തിനിടയാക്കുന്ന ഈ മായാവരണം 
വല്ലപകാരവും മാറികിട്ടുന്നതിന്‌ ഈ ഭക്തദാസന അനുഗ്രഹം 
ചൊരിയേണമേ. 


ആവരണം മാറിയാലേ സത്യം തെളിയൂ 


ശിവന്‍ പണ്ടു കാട്ടാളവേഷം ധരിച്ചു നായാടി നടന്നതായി പുരാണ 
ങ്ങള്‍ വര്‍ണ്ണിക്കുന്നു. അക്കാലത്തദ്ദേഹം ആനയെ വധിച്ച്‌ ആനത്തോലാട 
ചാര്‍ത്തിയതായും കഥയുണ്ട്‌. സത്യത്തെ തിരയുന്ന സാധകന്‍െറ മനോവി 
കാരങ്ങളില്‍പ്പെട്ടിരിക്കുന്ന ബോധം തന്നെയാണ്‌ ആദികിരാതനായ ശിവന്‍. 
മായയുടെ വിക്ഷേപമാകുന്ന പ്രപഞ്ചഗജത്തെ ആ കാട്ടാളന്‍ വേട്ടയാടുന്നു. 
ഗജത്തെ വേട്ടയാടിയെങ്കിലും അതിന്‍െറ തോല്‍ ആടയായി ധരിക്കുന്നു. പ്ര 
പഞ്ച പ്രതീതിക്കു കാരണമായി ബോധത്തെ മൂടിനില്‍ക്കുന്ന അവിദ്യാവരണം 
തന്നെയാണീ ആനത്തോല്‍. സ്വതേ ദിഗംബരനായ ശിവന്‍ ആനത്തോലു 
ടുത്തു ഗ്രത്യക്ഷപ്പെടുമ്പോള്‍ കാട്ടാളത്തം മുഴുവന്‍ പോയിട്ടില്ലെന്നാണല്ലോ 
അത്‌ തെളിയിക്കുന്നത്‌. ആനത്തോലും കൂടി വലിച്ചെറിഞ്ഞ്‌ ശിവന്‍ ദിഗംബ 
രനായി മാറുമ്പോഴാണ്‌ അദ്ദേഹം സാക്ഷാത്‌ ചിദംബരനായി പ്രശോഭിക്കു 
ന്നത്‌. ആവരണം കൂടി മാറിയാലേ സത്യസ്വരൂപം പൂര്‍ണ്ണമായി തെളിയൂ 
എന്നര്‍ത്ഥം. സംസാരവൃക്ഷത്തിന്‍െറ മുഴുവന്‍ ബീജരൂപമായ വാസനാമണ്ഡ 
ലമാണ്‌ ഈ അവിദ്യാവരണം. നന്മതിന്മകളെ വിവേചനം ചെയ്യാതെ മനുഷ്യ 
ബുദ്ധി രാഗദ്വേഷരൂപേണ ഉഴലുന്നത്‌ ഈ ആവരണത്തിന്‍െറ പശ്ചാത്തല 
ത്തിലാണ്‌. പണിയായുധങ്ങള്‍കൊണ്ടു മണ്ണു കുഴിച്ചെടുക്കുന്നതുപോലെ ധ്യാ 
നമനനങ്ങളില്‍ കൂടി വാസനാമണ്ഡലത്തെ പൊന്തിച്ചുകൊണ്ടുവന്നകറേറ 
ണ്ടതാണ്‌. സങ്കല്പം, വാസന ഇവയാണ്‌ മനസ്സിന്‍െറ രണ്ടു രൂപങ്ങള്‍. നിര 
വധി വാസനകള്‍ ഒളിഞ്ഞു കിടക്കുന്ന മനസ്സിന്‍െറ അബോധതലമാണ്‌ ആ 
വരണം. അതില്‍ നിന്നും പരിതഃസ്ഥിതിക്കനുസരണമായി വ്യക്തമായി രൂപം 
കൊണ്ട്‌ ഒന്നോ രണ്ടോ വാസനകള്‍ തല്‍ക്കാലം പുറത്തു വരുന്നതാണ്‌ മന 
സ്സിന്‍െറ ബോധതലമായ സങ്കല്പമണ്ഡലം. മനസ്സിന്‍െറ ഈ സങ്കല്പമ 
ണ്ഡലമാണ്‌ പ്രപഞ്ചവിക്ഷേപത്തിന്‍െറ തല്ക്കാലരുപം നിര്‍ണ്ണയിക്കുന്ന 
ഘടകം. തല്ക്കാലസങ്കല്പങ്ങളെ ജയിച്ചാലും വാസനാമയമായ ആവരണത്തെ 
പിളര്‍ന്നെറിയാത്തിടത്തോളം തരംകിട്ടുമ്പോള്‍ നൂതന സങ്കല്പങ്ങള്‍ പൊന്തി 


328 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





വന്ന്‌ ശ്രതുമിത്രഭേദേന പുതിയ പ്രപഞ്ചവിക്ഷേപങ്ങളെ ഉളവാക്കിയെന്നുവരാം. 
അതുകൊണ്ടാണ്‌ പൂര്‍ണ്ണസത്യം കാണാന്‍ കൊതിക്കുന്നവര്‍ സങ്കല്പജയം, 
വാസനാക്ഷയം, തത്ത്വവിചാരം എന്നിവ ഒരുമിച്ചഭ്യസിക്കണമെന്ന്‌ അനുഭ 
വവേദികള്‍ ആവശ്യപ്പെടുന്നത്‌. ധ്യാനം നല്ലവണ്ണം പരിശീലിക്കുന്ന ഒരാള്‍ക്ക്‌ 
ആവരണതലത്തില്‍ നിന്നും പുതിയ പുതിയ നാമരുപങ്ങള്‍ പൊന്തിവന്നു 
മറയുന്നത്‌ ധ്യാനദശയില്‍ അനുഭവിച്ചിറിയാന്‍ കഴിയും. സമ്പൂര്‍ണ്ണമായ ആവ 
രണക്ഷയം കൈവരാന്‍ അനുഗ്രഹിക്കണമെന്നാണ്‌ ഗുരുദേവന്‍ പത്താം 
പദ്യത്തില്‍ ഭഗവാനോടവശ്യപ്പെടുന്നത്‌. ചിജ്ജഡങ്ങളെ വേര്‍തിരിച്ച്‌ ചിത്തു 
മാത്രമാണ്‌ സത്യമെന്ന്‌ ഇങ്ങനെ സുര്യതുല്യം കാട്ടിത്തരുന്ന ഗുരുദേവന്‍െറ 
പാദങ്ങളില്‍ നമുക്ക്‌ സാഷ്ടാംഗം പ്രണമിക്കാം. 
ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


6 


ഇന്ദ്രിയ വൈരാഗ്യം 


ഈ കൃതി 1887-ല്‍ രചിച്ചതായി ചിലര്‍ കരുതുന്നു. സത്യാന്വേ 
ഷണത്തില്‍ ഇന്ദ്രിയജയം സുപ്രധാനമായ ഒരു സാധനാഘട്ടമാണ്‌. 
ഗുരുദേവന്‍ താന്‍ യുവാവായിരുന്നപ്പോള്‍തന്നെ ഇതു ഒട്ടേറെ നേടാന്‍ 
കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ ചെറുപ്പത്തില്‍ത്തന്നെ ധീരമായി 
ഗാര്‍ഹികബന്ധങ്ങള്‍ വച്ചൊഴിഞ്ഞുപോകാന്‍ കഴിഞ്ഞത്‌. പൂര്‍ണമായ 
ഇന്ദ്രിയജയവും സത്യാനുഭവവും നേടാനാണ്‌ മരുത്വാമല തുടങ്ങിയ 
ഇടങ്ങളില്‍ തപസ്സും തുടര്‍ന്ന്‌ അവധുതവൃത്തിയും അനുഷ്ഠിച്ചത്‌. 
സത്യാന്വേഷികള്‍ക്ക്‌ ഇന്ദ്രിയജയത്തിന്റെ പ്രാധാന്യവും സ്വരൂപവും 
വ്യക്തമായി വെളിപ്പെടുത്തിക്കൊടുക്കുന്ന ഒന്നാണ്‌ പ്രസ്തുത കൃതി. 


ഇന്ദ്രിയജയം, മനോജയം എന്നിവയാണു സത്യാന്വേഷണത്തിലെ രണ്ടു 
മുഖ്യഘടകങ്ങള്‍. ഒരു സാധകന്‍ ഇവ രണ്ടും ഒരേ ഘട്ടത്തില്‍ ശീലിച്ചു വശ 
ത്താക്കേണ്ടതാണ്‌. ഇന്ദ്രിയജയമാണു ദമം. മനോജയമാണു ശമം. ജ്ഞാനേ 
ന്രിയങ്ങളും കര്‍മേന്ദ്രിയങ്ങളും ചേര്‍ന്നു പത്തിന്ദ്രിയങ്ങളാണു ജയിക്കപ്പെടേ 
ണ്ടത്‌. ഇവ അതാതിന്റെ വിഷയാനുഭവങ്ങള്‍ക്കു പ്രേരിപ്പിച്ചു മനസ്സിനെ ചലി 
പ്പിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം ആത്മാനന്ദം തെളിയുകയില്ല. ഒരു സാധ 
കന്‍ സര്‍വം ഈശ്വരാര്‍പ്പണമാക്കി ഇന്ദ്രിയങ്ങളെ വശത്താക്കേണ്ടതെങ്ങ 
നെയെന്ന്‌ ഈ കൃതി മനോഹരമായി വെളിപ്പെടുത്തുന്നു. 


നാദം കടന്നു നടുവേവിലസുന്ന നിന്മെയ്‌ 

ചേതസ്സിലായ്‌ വരിക ജന്മമറുന്നതിന്നായ്‌ 

ബോധംകളഞ്ഞു പുറമേ ചുഴലും ചെവിക്കൊ- 
രാതങ്കമില്ലടിയനുണ്ടി,തു തീര്‍ക്ക ശംഭോ! 1 


കാണുന്ന കണ്ണിനൊരുദണ്ഡവുമില്ല കണ്ടെന്‍- 
പ്രാണന്‍വെടിഞ്ഞിടുകിലെന്തിനു പിന്നെയെല്ലാം 

കാണും നിറം തരമിതൊക്കെയഴിഞ്ഞെഴും നിന്‍- 

ചേണുറ്റ ചെങ്കഴലു തന്നു ജയിക്ക ശംഭോ! 2 


ത്വക്കിന്നു ദുഃഖമൊരുനേരവുമില്ലതോര്‍ക്കില്‍ 

ദുഃഖം നമുക്കു തുടരുന്നു ദുരന്തമയ്യോ! 

വെക്കം തണപ്പുവെയിലോടു വിളങ്ങിടും നിന്‍- 
പോക്കല്‍പ്പൊലിഞ്ഞിടുവതിന്നരുളീടു ശംഭോ! 3 


330 


ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സമ്മുര്ണഡ്യാഖ്യാനം - ഭാഗം 7 





തണ്ണീരുമന്നവുമറിഞ്ഞുതരുന്ന നിന്‍മെയ്‌ 
വെണ്ണീറണിഞ്ഞുവിലസുന്നതിനെന്തു ബന്ധം? 
മണ്ണിന്നു തൊട്ടു മതിയന്തമിരുന്നു മിന്നും 
കണ്ണിന്നു കഷ്ടമിതു നിന്റെ വിഭൂതി ശംഭോ! 


നാവിന്നെഴുന്നനരകക്കടലില്‍ക്കിടന്നു 
ജീവന്‍തളര്‍ന്നു ശിവമേ! കരചേര്‍ത്തിടേണം 
ഗോവിന്ദനും നയനപങ്കജമിട്ടുകൂപ്പി 
മേവുന്നു, നിന്‍മഹിമയാരറിയുന്നു ശംഭോ! 


നീരും നിരന്ന നിലവും കനലോടു കാറ്റും 
ചേരും ചിദംബരമതിങ്കലിരുന്നിടും നീ 

പാരില്‍ കിടന്നലയുമെന്‍ പരിതാപമെല്ലാ- 
മാരിങ്ങു നിന്നൊടറിയിപ്പതിനുണ്ടു ശംഭോ! 


നാവിന്നു നിന്റെ തിരുനാമമെടുത്തുരച്ചു 
മേവുന്നതിന്നെളുതിലൊന്നരുളീടണേ നീ 

ജീവന്‍ വിടുമ്പൊഴതില്‍നിന്നു തെളിഞ്ഞിടും പിന്‍ 
നാവിന്നു ഭൂഷണമിതെന്നി നമുക്കു വേണ്ടാ. 


കയ്യൊന്നു ചെയ്യുമതുപോലെ നടന്നിടും കാ- 

ലയ്യോ! മലത്തൊടു ജലം വെളിയില്‍ പതിക്കും 
പൊയ്യേ പുണര്‍ന്നിടുമതിങ്ങനെ നിന്നു യുദ്ധം 
ചെയ്യുമ്പോഴെങ്ങനെ ശിവാ തിരുമെയ്‌ നിനപ്പൂ? 


ചിന്തിച്ചിടുന്നു ശിവമേ! ചെറുപൈതലാമെന്‍ 
ചിന്തയ്ക്കു ചേതമിതുകൊണ്ടൊരുതെല്ലുമില്ലേ 
സന്ധിച്ചിടുന്ന ഭഗവാനൊടു തന്നെ ചൊല്ലാ- 
തെന്തിങ്ങുനിന്നുഴറിയാലൊരു സാധ്യമയ്യോ! 


അയ്യോ! കിടന്നലയുമിപ്പുലയര്‍ക്കു നീയെന്‍- 
മെയ്യോ കൊടുത്തു വിലയായ്‌ വിലസുന്നു മേലില്‍ 
കയ്യൊന്നു തന്നു കരയേറ്റണമെന്നെയിന്നീ- 
പൊയ്യിങ്കല്‍നിന്നു പുതുമേനി പുണര്‍ന്നിടാനായ്‌. 


വ്യാഖ്യാനം 


സത്യാന്വേഷണത്തിന്റെ കാതലായ അംശം ഇന്ദ്രിയജയമാണ്‌. ബോധ 
സ്വരൂപമായ സത്യം ഇന്ദ്രിയവാതിലുകള്‍വഴി പല കൈവഴികളായിപ്പിരിഞ്ഞു 
വിഷയങ്ങളില്‍ അലഞ്ഞുതിരിയാനിടയാകുന്നതോടെയാണ്‌ അതിന്റെ 
പൂര്‍ണാനുഭവം നഷ്ടപ്പെട്ട്‌ സംസാരക്നേശം അനുഭവിക്കാന്‍ ഇടയാകുന്നത്‌. 
ഇന്ദ്രിയങ്ങളുടെ പിന്നാലേ പോകുന്ന മനസ്സ്‌ പ്രജ്ഞയെ ഛിന്നഭിന്നമാക്കി 


ഇ(ന്ദിയവൈരാഗ്യം 331 


ജഡബന്ധത്തിലാഴ്ത്തി ക്ലേശിപ്പിക്കുന്നു. അങ്ങനെയുള്ള പ്രജ്ഞ നടുക്കട 
ലില്‍ കാറ്റിലലയുന്ന വള്ളംപോലെ ലക്ഷ്യമറിയാതെ കുഴങ്ങാനിടവരുന്നു. 
മാന്‍, ആന, ഈയല്‍, മത്സ്യം. വണ്ട്‌ എന്നീ അഞ്ചും ഓരോ വിഷയങ്ങളില്‍ 
ശ്രമിച്ചു നശിക്കുന്നു. അപ്പോള്‍ ഇന്ദ്രിയങ്ങള്‍വഴി അഞ്ചു വിഷയങ്ങളിലും ഒരു 
മിച്ചു ശ്രമിക്കുന്ന മനുഷ്യമനസ്സിന്റെ കഥയെന്താണ്‌? കാട്ടാളന്റെ ഉപകരണ 
ത്തില്‍നിന്നുള്ള മധുരശബ്ദം കേട്ട്‌ അതില്‍ മയങ്ങി മാന്‍ അവന്റെ കയ്യിലക 
പ്പെടുന്നു. പിടിയാനയുടെ സ്പര്‍ശം കൊതിച്ച്‌ ആന കുണ്ടില്‍ വീഴുന്നു. ദീപ 
ത്തിന്റെ രൂപഭംഗി കണ്ട്‌ ഈയല്‍ വെന്തെരിയുന്നു. രസം കൊതിച്ച്‌ ചൂണ്ട 
വിഴുങ്ങി മത്സ്യം മരിക്കുന്നു. മണം കൊതിച്ച്‌ വണ്ട്‌ താമരയ്ക്കുള്ളില്‍ അക 
പ്പെട്ടുപോകുന്നു. മനുഷ്യനാകട്ടെ ഇന്ദ്രിയങ്ങള്‍ വഴി ഈ അഞ്ചു വിഷയങ്ങളും 
ഒരേ സമയത്തു കൊതിച്ച്‌ ശാശ്വതമായ ആത്മാനന്ദം നഷ്ടപ്പെടുത്തി കൂരിരു 
ട്ടില്‍ പതിക്കാനിടയാകുന്നു. അഞ്ചു സപത്നിമാര്‍ ഒരു പുരുഷനെ ചുറ്റുംനിന്നു 
പിടിച്ചുവലിക്കുന്നതുപോലെ പഞ്ചേന്ദ്രിയങ്ങള്‍ മനുഷ്യമനസ്സിനെ ചുറ്റുമുള്ള 
വിഷയങ്ങളിലേക്കു പിടിച്ചുവലിക്കുകയാണ്‌. ഈ പിടിയില്‍നിന്നും രക്ഷ്രാപി 
ക്കാതെ സ്വാതന്ത്ര്യവും സത്യദര്‍ശനവും സമ്പാദിക്കുന്നതെങ്ങനെ? ഒരു 
സത്യാന്വേഷി അവശ്യം നേടേണ്ട ഇന്ദ്രിയജയത്തിന്റെ രഹസ്യം വെളിപ്പെടു 
ത്തുന്ന കൃതിയാണ്‌ “ഇന്ദ്രിയവൈരാഗ്യം'. ഓരോ ഇന്ദ്രിയത്തിന്റെയും പ്രലോ 
ഭനം എടുത്തുകാട്ടി അതില്‍നിന്നും വിരക്തനാകാനായി ഭഗവത്പാദങ്ങളില്‍ 
അഭയംതേടാന്‍ ഈ കൃതിയിലൂടെ ഗുരുദേവന്‍ നിര്‍ദേശിച്ചിരിക്കുന്നു. പത്തു 
ഭാഷാപദ്യങ്ങളുള്‍പ്പെട്ടതാണീ കൃതി. ഇന്ദ്രിയജയം നേടാന്‍ കൊതിക്കുന്ന സത്യാ 
ന്വേഷിക്ക്‌ സദാ ഉരുവിട്ടു മനനം ചെയ്യാനുള്ളതാണ്‌ വിശിഷ്ടമായ ഈ കൃതി. 


ചെവിയുടെ പ്രവര്‍ത്തനംമൂലം ശബ്ദം ഇടയ്ക്കു കയറിവന്നു സത്യത്തെ 
മറച്ചിരിക്കുന്നു എന്നും ആ മറ മാറ്റി ഭഗവാന്‍ തന്നെ രക്ഷിക്കണമെന്നുമാണ്‌ 
ഒന്നാംപദ്യത്തില്‍ ഭക്തന്‍ ആവശ്യപ്പെട്ടിരിക്കുന്നത്‌:- 


1. നാദം കടന്നു നടുവേ വിലസുന്ന നിന്മെയ്‌ 
ചേതസ്സിലായ്‌ വരിക ജന്മമറുന്നതിന്നായ്‌ 
ബോധംകളഞ്ഞു പുറമേ ചുഴലും ചെവിക്കൊ- 
രാതങ്കമില്ലടിയനുണ്ടിതു തീര്‍ക്ക ശംഭോ! 
ശംഭോ-മംഗളസ്വരൂപിയായ അല്ലയോ ഭഗവാന്‍; നാദം നടുവേ കടന്ന്‌ - 
ശബ്ദം ഇടയ്ക്കു കയറിവന്ന്‌; വിലസുന്ന നിന്മെയ്‌-മറഞ്ഞുപോയിരിക്കുന്ന 
അങ്ങയുടെ സ്വരൂപം; ജന്മമറുന്നതിന്നായ്‌-ജനനമരണരുപമായ സംസാരബന്ധം 
വേര്‍പെട്ടു കിട്ടാനായി; ചേതസ്സിലാക-ഉള്ളില്‍ തെളിഞ്ഞു പ്രകാശിക്കാന്‍ ഇട 
വരണം; ബോധം കളഞ്ഞ്‌-ബോധസത്യത്തെ മറച്ച്‌; പുറമേ ചുഴലും ചെവിക്ക്‌ 
-വെളിയില്‍ ജഡമായ ശബ്ദത്തെ അന്വേഷിച്ചലയുന്ന ചെവിക്ക്‌; ഒരാതങ്കമില്ല 
-ഒരു ക്ലേശവുമില്ല; അടിയനുണ്ട്‌-എന്നാല്‍ ആ ചെവിയെ പിന്‍തുടരുന്ന ഈ 
ഭക്തന്‍ വല്ലാതെ വിഷമിക്കുന്നു; അതു തീര്‍ക്ക-ആ വിഷമം തീര്‍ത്തുതരിക. 
മംഗളസ്വരൂപിയായ അല്ലയോ ഭഗവന്‍, ശബ്ദം ഇടയ്ക്കു കയറിവന്ന്‌ 
മറഞ്ഞുപോയിരിക്കുന്ന അങ്ങയുടെ സ്വരൂപം ജനനമരണരുപമായ സംസാര 
ബന്ധം വേര്‍പെട്ടു കിട്ടാനായി ഉള്ളില്‍ തെളിഞ്ഞു പ്രകാശിക്കാന്‍ ഇടവര 


332 ശ്രീനാരായണ ഗുരുദേവക്യതികശി സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





ണം. ബോധസത്യത്തെ മറച്ച്‌ വെളിയില്‍ ജഡമായ ശബ്ദത്തെ അന്വേഷിച്ച 
ലയുന്ന ചെവിക്ക്‌ ഒരു ക്ലേശവുമില്ല. എന്നാല്‍ ആ ചെവിയെ പിന്‍തുടരുന്ന 
ഈ ഭക്തന്‍ വല്ലാതെ വിഷമിക്കുന്നു. ആ വിഷമം തീര്‍ത്തുതരിക. 


ബോധത്തിലെ ശബ്ദമറ 


ബോധസത്യത്തില്‍ ശക്തി സ്പന്ദിക്കുന്നതോടെ ആദ്യം രുപംകൊ 
ള്ളുന്ന മറയാണ്‌ ശബ്ദം. ശബ്ദശരീരിയായിട്ടാണു ജീവന്‍ തന്റെ ജന്മമാരം 
ഭിക്കുന്നത്‌. ഞാന്‍, ഞാന്‍ എന്നിങ്ങനെ ശക്തിസ്പന്ദനമുളവാക്കുന്ന ശബ്ദാം 
ശത്തില്‍ കലരുന്ന ബോധമാണു ജീവന്‍. ഈ ജീവരഹസ്യം ആര്‍ക്കും സ്വയം 
അനുഭവിച്ചറിയാവുന്നതേയുള്ളു. ശക്തിയുടെ ഓരോ സ്പന്ദനവും ധ്വന്യാ 
ത്മകമാണ്‌. ഇങ്ങനെ ശക്തിസ്പന്ദനരുപത്തില്‍ ആരംഭിക്കുന്ന ശബ്ദമാണ്‌ 
പിന്നീട്‌ സ്പര്‍ശരൂപരസഗന്ധങ്ങളെന്ന തന്മാത്രകളായും പഞ്ചേന്ദ്രിയങ്ങ 
ളായും പഞ്ചഭൂതങ്ങളായും പ്രപഞ്ചമായും ഒക്കെ രൂപംമാറുന്നത്‌. അതുകൊ 
ണ്ടാണു പ്രപഞ്ചത്തെ ശബ്ദസ്രഹ്മമെന്നു പറയുന്നത്‌. ശബ്ദവും ഒഴിഞ്ഞു 
മാറുന്ന ഇടമാണു ശുദ്ധബോധസ്വരുപമായ സത്യം. പ്രപഞ്ചനിര്‍മിതിയിലും 
സത്യസ്വരൂപം മറയ്ക്കുന്നതിലും ശബ്ദത്തിനുള്ള ഈ പ്രാധാന്യം ഗുരുദേ 
വന്‍ ആത്മോചദേശശതകത്തിലെ അന്‍പത്തിരണ്ടാം പദ്യത്തില്‍ മനോഹര 
മായി വിവരിച്ചിട്ടുണ്ട്‌. എന്തായാലും പരമസത്യസ്വരൂപത്തിനും ജീവാത്മാവി 
നുമിടയ്ക്കു ഒരു മറ സൃഷ്ടിച്ചുകൊണ്ട്‌ ജീവനെ ്രഹ്മത്തില്‍നിന്നും ആദ്യ 
മായി വേര്‍തിരിക്കുന്നതു ശബ്ദമാണ്‌. ഇക്കാര്യമാണ്‌ “നാദം കടന്നു നടുവേ 
വിലസുന്ന നിന്മെയ്‌' എന്ന ഭാഗംകൊണ്ടു ഗുരുദേവന്‍ വെളിപ്പെടുത്തിയിരി 
ക്കുന്നത്‌. ആദ്യം ജീവനെ ബ്രഹ്മത്തില്‍നിന്നും വേര്‍തിരിക്കുന്ന ഈ ശബ്ദ 
മറ ജീവന്റെ തുടര്‍ന്നുള്ള പ്രപഞ്ചാനുഭവങ്ങളില്‍ സര്‍വത്ര വ്യാപിച്ചു കാണപ്പെ 
ടുന്നു. ശബ്ദത്തിന്റെ അകമ്പടി കൂടാതെ യാതൊരനുഭവവും ജീവനു സാധ്യമ 
ല്ലെന്നുള്ളതുതന്നെയാണിതിനു തെളിവ്‌. ആദ്യമായി ശബ്ദം സൂക്ഷ്മമായ 
ശ്രോത്രേന്ദ്രിയമായി പരിണമിച്ച്‌ അന്തഃകരണത്തില്‍ സ്ഥലംപിടിക്കുന്നു. തുടര്‍ 
ന്നതു സ്ഥുലശരീരത്തിലെ ശ്രോത്രേന്ദ്രിയത്തിനു രൂപംകൊടുക്കുന്നു. എന്നിട്ട 
ബോധസത്യത്തെയും കൂട്ടി ആ ഉപകരണത്തില്‍കൂടി പ്രപഞ്ചത്തിലാകെ 
ശബ്ദത്തിന്റെ അനുഭവമുളവാക്കുന്നു. ചെവി കേള്‍ക്കാനില്ലെങ്കില്‍ ശബ്ദം 
അനുഭവപ്പെടുകയില്ലെന്നു തീര്‍ച്ചയാണല്ലോ. വാസ്തവത്തില്‍ ശബ്ദവും 
ചെവിയും ഒരുമിച്ചാവിര്‍ഭവിച്ചു പല രൂപത്തില്‍ പെരുകുന്നു എന്നു കാണേണ്ട 
താണ്‌. അവയില്‍ സദാ കൂട്ടുനില്‍ക്കുന്ന ബോധത്തെ മറച്ചുകൊണ്ടാണവ 
പുറമേ പെരുകുന്നത്‌. ഇക്കാര്യമാണ്‌ “ബോധം കളഞ്ഞു പുറമേ ചുഴലും” എന്ന 
ഭാഗംകൊണ്ടു ഗുരുദേവന്‍ വെളിപ്പെടുത്തിരിക്കുന്നത്‌. ബോധസ്വരുപനായ 
ജീവന്‍ പുറത്തുനിന്നു പിന്‍തിരിഞ്ഞ്‌ ചെവിയുടെ പ്രവര്‍ത്തനം ഉപശമിപ്പിച്ചു 
അകത്തൊതുങ്ങി ശബ്ദശരീരം ഉപേക്ഷിച്ചാല്‍ മാത്രമേ പരമസത്യം തെളിയു. 
അതിനനുഗ്രഹിക്കണമെന്നാണ്‌ ഭക്തന്‍ ഭഗവാനോടു പ്രാര്‍ഥിച്ചിരിക്കുന്നത്‌. 

ചെവി ശബ്ദത്തിലൂടെയെന്നപോലെ കണ്ണുരൂപത്തിലൂടെ പലതു കാട്ടി 
ശ്രമിപ്പിക്കുന്നുവെന്നും ഭഗവാന്റെ നിറവും തരവുമില്ലാത്ത രൂപം തെളിയിച്ച്‌ 
ഈ ക്ലേശവും അകറ്റിത്തരണമെന്നുമാണിനി പ്രാര്‍ഥിക്കുന്നത്‌.- 


ഇന്ദിയമമവരാഗ്യം 333 





2 കാണുന്ന കണ്ണിനൊരുദണ്ഡവുമില്ല കണ്ടെന്‍- 

പ്രാണന്‍വെടിഞ്ഞിടുകിലെന്തിനു പിന്നെയെല്ലാം 

കാണും നിറംതരമിതൊക്കെയഴിഞ്ഞെഴും നിന്‍- 

ചേണുറ്റ ചെങ്കഴലു തന്നു ജയിക്ക ശംഭോ! 

കാണുന്ന-പലതു കാട്ടി ശത്രുമിത്രാദി ഭേദചിന്തകളില്‍ ഭ്രമിപ്പിക്കുന്ന; 

കണ്ണിന്‌- ആത്മാവിന്റെ വെറും ഉപകരണമായ നയനേന്ദ്രിയത്തിന്‌; ഒരു ദണ്ഡ 
വുമില്ല-ജഡമായതുകൊണ്ട്‌ ഒരു ദുഃഖവുമുണ്ടാകാനില്ല; കണ്ടെന്‍ പ്രാണന്‍ 
വെടിഞ്ഞിടുകില്‍-ഈ പലതില്‍ ഭ്രമിച്ചു കൊണ്ടുതന്നെ എന്റെ ജീവന്‍ വേര്‍പെ 
ടാനിടയായാല്‍; പിന്നെ എല്ലാം എന്തിന്‌-പിന്നെ ഈ മനുഷ്യജന്മവും വിവേ 
കവുമൊക്കെ കൊണ്ടെന്തു പ്രയോജനം? കാണും നിറം തരമിതൊക്കെയഴി 
ഞ്ഞെഴും-ഉപകരണമായ കണ്ണു കാട്ടിത്തരുന്ന ഈ വര്‍ണവും ആകൃതിയും 
ഒക്കെ പാടെ ഒഴിഞ്ഞു മാറി; ശംഭോ-മംഗളസ്വരൂപിയായ ഭഗവന്‍; നിന്‍ ചേണുറ്റ 
ചെങ്കഴലു-അങ്ങയുടെ അദ്വയമായി സ്വയം പ്രകാശിക്കുന്ന പാദതലം; തന്നു 
ജയിക്ക-കാട്ടിത്തന്നു വിജയിച്ചരുളുക. 


പലതു കാട്ടി ശ്രതുമിത്രാദിഭേദചിന്തകളില്‍ ഭ്രമിപ്പിക്കുന്ന ആത്മാവിന്റെ 
വെറും ഉപകരണമായ നേത്രേന്ദ്രിയത്തിന്‌ ജഡമായതുകൊണ്ട്‌ ഒരു ദുഃഖവും 
ഉണ്ടാകാനില്ല. ഈ പലതില്‍ ഭ്രമിച്ചു കൊണ്ടുതന്നെ എന്റെ ജീവന്‍ വേര്‍പെ 
ടാനിടയായാല്‍ പിന്നെ ഈ മനുഷ്യജന്മവും വിവേകവും ഒക്കെ കൊണ്ടെന്തു 
പ്രയോജനം? ഉപകരണമായ കണ്ണുകാട്ടിത്തരുന്ന ഈ വര്‍ണവും ആകൃതിയും 
ഒക്കെ പാടെ ഒഴിഞ്ഞു മാറി, മംഗളസ്വരൂപിയായ ഭഗവന്‍, അങ്ങയുടെ അദ്യ 
യമായി സ്വയം പ്രകാശിക്കുന്ന പാദതലം കാട്ടിത്തന്നു വിജയിച്ചരുളുക. 


ബോധത്തിലെ രൂപമറ 


ഒരു ശാസ്ത്രജ്ഞന്‍ പലതരം ഉപകരണങ്ങളില്‍കൂടി പുറത്തേക്കു 
നോക്കുകയാണെങ്കില്‍ ഉപകരണഭേദമനുസരിച്ചു പ്രപഞ്ചത്തിന്റെ നിറവും 
തരവുമൊക്കെ മാറുന്നതായി കാണാന്‍ കഴിയും. ബോധത്തിന്റെ വെറും ഉപ 
കരണമാണ്‌ ജഡമായ നയനേന്ദ്രിയം. ആ ഉപകരണത്തില്‍കൂടി ബോധം പുറ 
ത്തേക്കു നോക്കുമ്പോള്‍ പലവിധത്തിലുള്ള നിറങ്ങളും ആകൃതികളും ഒക്കെ 
കാണാനിടയാകുന്നു. തുടര്‍ന്ന്‌ അവയില്‍ ഇഷ്ടാനിഷ്ടഭാവേന ശ്രതുമിത്രാ 
ദിഭേദങ്ങള്‍ ഭാവനചെയ്ത്‌ ഉഴലാനുമിടവരുന്നു. കണ്ണെന്ന ഉപകരണമില്ലെ 
ങ്കില്‍ ബോധത്തിന്‌ ഈ വിവിധ ദര്‍ശനങ്ങള്‍ ഉണ്ടാവുകയില്ലെന്നു തീര്‍ച്ചയാ 
ണല്ലോ. ഉപകരണം മാറ്റിയാല്‍ വസ്തു ശുദ്ധരുപത്തില്‍ തെളിയുമെന്നു നിശ്ച 
യമാണ്‌. അനുഭവമണ്ഡലത്തില്‍ കണ്ണെന്ന ഉപകരണത്തെ മാറ്റുന്നതെങ്ങനെ? 
ബോധം അതില്‍നിന്നു പിന്മാറിയാല്‍ മതിയല്ലോ. എങ്ങനെയാണു പിന്മാ 
റുക? കണ്ണില്‍കൂടെ പുറമേ നോക്കാതെ അന്തര്‍മ്മുഖമായി ധ്യാനനിഷ്ഠമാ 
യാല്‍ മതി. ധ്യാനം ഉറയ്ക്കുന്നതോടെ സമാധിയില്‍ വര്‍ണഭേദങ്ങളും ആകൃ 
തിഭേദങ്ങളുമില്ലാത്ത ആനന്ദസ്വരുപമായ ശുദ്ധബോധം തെളിയും. ബോധ 
ത്തിന്റെ ശുദ്ധിയും ആനന്ദവും മറയാനിടയായതുതന്നെ ഉപകരണമുണ്ടാക്കിയ 
പലതിന്റെ കാഴ്ചനിമിത്തമാണ്‌. ആ കാഴ്ചകൊണ്ട്‌ ജഡമായ ഉപകരണത്തിനു 
വല്ല നഷ്ടവുമുണ്ടോ? തന്റെ തേജോമയമായ ആനന്ദരുപം നഷ്ടപ്പെട്ടു ബോധ 


334. ശ്രീനാരായണ ഗുരുദേവക്യതികശി സദ്ധുര്ണധ്യാഖ്യാനം - ഭാഗം / 


മാണ്‌ അപകടത്തിലായത്‌. അതുകൊണ്ട്‌ ഉപകരണത്തെ മാറ്റി അദ്യയമായ 
ശുദ്ധബോധം തെളിയിച്ചു തരണമെന്നാണു ഭക്തന്റെ പ്രാര്‍ഥന. ഒരിക്കല്‍ ആ 
സത്യം തെളിഞ്ഞനുഭവിക്കാന്‍ ഭാഗ്യമുണ്ടായാല്‍ പിന്നെ ഉപകരണം 
എന്തൊക്കെ കാട്ടിയാലും ആ കാഴ്ചകളുടെ ചതിയറിഞ്ഞു രക്ഷപ്പെടാനും 
കഴിയും. അദ്യയമായ വസ്തുവില്‍ ഇന്ദ്രിയോപകരണങ്ങള്‍ കാട്ടുന്ന തല്‍ക്കാ 
ലദര്‍ശനങ്ങളാണു ദ്വൈതാനുഭൂതികളെന്നറിയുന്നതാണു സത്യബോധം. 


ചെവിയുടേതും കണ്ണിന്റേതുമെന്നപോലെ ത്വക്കിന്റേയും ദ്വൈതാനുഭ 
വ്രഭമം മാറ്റിത്തരണമെന്നാണിനി പ്രാര്‍ഥിക്കുന്നത്‌:- 


3 ത്വക്കിനു ദുഃഖമൊരുനേരവുമില്ലതോര്‍ക്കില്‍ 
ദുഃഖം നമുക്കു തുടരുന്നു ദുരന്തമയ്യോ? 
വെക്കം തണപ്പുവെയിലോടു വിളങ്ങിടും നിന്‍- 
പോക്കല്‍പ്പൊലിഞ്ഞിടുവതിന്നരൂളീടു ശംഭോ! 


ത്വക്കിന്ന്‌-സ്പര്‍ശം പകരുന്ന ത്വഗിന്ദ്രിയത്തിന്‌; ഓര്‍ക്കില്‍-ആലോചി 
ച്ചാല്‍; ദുഃഖം ഒരു നേരവുമില്ല-ജഡമായതുകൊണ്ട്‌ ഒരിക്കലും ഒരു ദുഃഖവു 
മില്ല; അയ്യോ-കഷ്ടം; ദുരന്തം ദുഃഖം-കൂടിക്കൂടി വരുന്ന ദുഃഖം; നമുക്കു തുട 
രുന്നു-ത്വക്കിനെ ആശ്രയിക്കുന്ന ബോധത്തിനു സദാ സംഭവിച്ചുകൊണ്ടിരി 
ക്കുന്നു; ശംഭോ-മംഗളസ്വരൂപിയായ ഭഗവന്‍; വിളങ്ങിടും നിന്‍പോ 
ക്കല്‍-സര്‍വ്ത്ര നിറഞ്ഞു വിളങ്ങുന്ന അദ്വയനായ അങ്ങയില്‍; തണുപ്പ്‌ വെയി 
ലോട്‌-ശീതം വിരുദ്ധമായ ഉഷ്ണവുമൊത്ത്‌; വെക്കം പൊലിഞ്ഞിടുവതിന്ന 
രൂളീട്‌-വേഗം ഉപശിച്ചില്ലാതാകാന്‍ അനുഗ്രഹിക്കുക. 


സ്പര്‍ശം പകരുന്ന ത്വഗിന്ദ്രിയത്തിന്‌ ആലോചിച്ചാല്‍ ജഡമായതുകൊണ്ട്‌ 
ഒരിക്കലും ഒരു ദുഃഖവുമില്ല. കഷ്ടം, കൂടിക്കൂടി വരുന്ന ദുഃഖം ത്വക്കിനെ 
ആശ്രയിക്കുന്ന ബോധത്തിനു സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മംഗളസ്വ 
രൂപിയായ ഭഗവന്‍, സര്‍വത്ര നിറഞ്ഞു വിളങ്ങുന്ന അദ്യയനായ അങ്ങയില്‍ 
ശീതം വിരുദ്ധമായ ഉഷ്ണവുമൊത്ത്‌ വേഗം ഉപശമിച്ചില്ലാതാകാന്‍ അനുഗ്ര 
ഹിക്കണം. 


ബോധത്തിലെ സ്പര്‍ശമറ 


മാറിമാറി ശീതം, ഉഷ്ണം എന്ന വിപരീതസ്പര്‍ശങ്ങളുണ്ടാക്കി ബോധ 
സ്വരൂപനായ ആത്മാവിനെ വിഷമിപ്പിക്കുയാണു ത്വഗിന്ദ്രിയത്തിന്റെ ജോലി. 
ചൂടോ തണുപ്പോ അല്പം കൂടിയാല്‍ അസഹ്യമായിത്തീരുന്നു. ജഡമായ 
ത്വഗിന്ദ്രിയത്തിനിതുകൊണ്ട്‌ ഒരു ദുഃഖവുമില്ലെന്നു സ്പഷ്ടമാണ്‌. ദുഖിക്കു 
ന്നതു മുഴുവന്‍ ആ ഇന്ദ്രിയത്തെ ആശ്രയിക്കുന്ന ബോധസ്വരൂപനായ ആത്മാ 
വാണ്‌. ജഡമായ ഇന്ദ്രിയമെന്ന ഉപകരണത്തെ ആശ്രയിക്കുന്നതുകൊണ്ടാണീ 
ദുഃഖം ആത്മാവിനു വന്നുചേരുന്നതെന്നും സ്പഷ്ടമാണ്‌. ഉപകരണം ഉണ്ടാ 
ക്കുന്ന ദുഃഖം ഇല്ലാതാകാന്‍ ഒരു വഴിയേയുള്ളൂ. ആശ്രയിക്കുന്നയാള്‍ ഉപക 
രണത്തില്‍നിന്നും ഒഴിഞ്ഞുമാറുക. ബോധത്തിനു ദേഹബന്ധമുള്ളിടത്തോളം 
ഇന്ദ്രിയത്തില്‍ നിന്നെങ്ങനെ ഒഴിഞ്ഞുമാറാന്‍ കഴിയും? മനസ്സിനെ അന്തര്‍മ്മു 
ഖമാക്കി സങ്കല്പങ്ങളെ ഒഴിച്ചുമാറ്റിയാല്‍ പാലില്‍നിന്നു വെണ്ണയെന്നപോലെ 


ഇന്ദ്രിയവെരാഗ്യം 335 





ദേഹത്തില്‍നിന്നും ആത്മാവു വേര്‍തിരിയും. അതോടെ ബോധസ്വരൂപമായ 
ആത്മാവ്‌ എല്ലായിടത്തും നിറഞ്ഞുവിളങ്ങുന്നു എന്നും വ്യക്തമാവും. ഈ അനു 
ഭവം വന്നാല്‍ ഇന്ദ്രിയങ്ങള്‍ വിരുദ്ധവിഷയങ്ങള്‍ അനുഭവിച്ചാലും ആത്മാവിനെ 
ദുഃഖമൊന്നും സ്പര്‍ശിക്കുന്നില്ലെന്നു തെളിയും. ഈ ആത്മാനുഭവത്തിനായി 
അനുഗ്രഹിക്കണേ എന്നാണു ഭക്തന്‍ ഭഗവാനോടു പ്രാര്‍ഥിക്കുന്നത്‌. 


ഇന്ദ്രിയങ്ങളും ദേഹവുമെല്ലാം ഭഗവാന്റെ ജഡവിഭൂതി മാത്രമണെന്നും 
ഈശ്വരതത്ത്വം ഗ്രഹിച്ചവര്‍ക്ക്‌ അതില്‍ ഒരു പരിഭ്രമത്തിനും കാരണമില്ലെ 
ന്നുമാണിനി വെളിപ്പെടുത്തുന്നത്‌:- 


4. തണ്ണീരുമന്നവുമറിഞ്ഞു തരുന്ന നിന്മെയ്‌ 
വെണ്ണീറണിഞ്ഞു വിലസുന്നതിനെന്തു ബന്ധം? 
മണ്ണിന്നു തൊട്ടുമതിയന്തമിരുന്നുമിന്നും 
കണ്ണിന്നു കഷ്ടമിതു നിന്റെ വിഭൂതി ശംഭോ! 
തണ്ണീരും അന്നവും-വെള്ളവും ആഹാരവും; അറിഞ്ഞുതരുന്ന-കൃത്യ 
മായി ലോകത്തിനു നല്‍കിക്കൊണ്ടിരിക്കുന്ന; നിന്മെയ്‌-ഭഗവാന്റെ ശരീരം; 
വെണ്ണീറണിഞ്ഞു വിലസുന്നതിന്‌-ഒന്നുമില്ലാത്തവനെപ്പോലെ ഭസ്മം പൂശി 
നടക്കുന്നതിനു; എന്തുബന്ധം-എന്താണു കാരണം; ഇന്ന്‌- ഇപ്പോള്‍; മണ്ണു 
തൊട്ടുമതിയന്തം-ശുദ്ധ ജഡം മുതല്‍ ബുദ്ധിതത്ത്വംവരെ; ഇരുന്നുമിന്നും കണ്ണി 
ന്ന്‌-സര്‍വവ്യാപിയായി വിലസുന്ന ്രഹ്മതത്ത്വം സാക്ഷാത്കരിച്ച്‌ ദൃക്കായ 
ആ സത്യം താന്‍തന്നെയാണെന്നനുഭവിക്കുന്നയാളിന്‌ പോലും; ശംഭോ-മം 
ഗളസ്വരുപിയായ ഭഗവാന്‍; കഷ്ടമിതു-പ്രയാസം തന്നെ; നിന്റെ വിഭൂതി-അ 
ങ്ങയുടെ ഐശ്വര്യ്രകടനം മാത്രം. 
വെള്ളവും ആഹാരവും കൃത്യമായി ലോകത്തിനു നല്‍കിക്കൊണ്ടിരിക്കുന്ന 
ഭഗവാന്റെ ശരീരം ഒന്നുമില്ലാത്തവനെപ്പോലെ ഭസ്മം പൂശി നടക്കുന്നതിന്‌ 
എന്താണു കാരണം? ഇപ്പോള്‍ ശുദ്ധജഡം മുതല്‍ ബുദ്ധിതത്ത്വം വരെ സര്‍വവ്യാ 
പിയായി വിലസുന്ന ബ്രഹ്മതത്ത്വം സാക്ഷാത്കരിച്ച്‌ ദൃക്കായ ആ സത്യം താന്‍ത 
ന്നെയാണെന്നുഭവിക്കുന്നയാളിനുപോലും, മംഗളസ്വരൂപിയായ ഭഗവന്‍, അങ്ങ 
യുടെ ഐശ്വര്യപ്രകടനം പൂര്‍ണമായി മനസിലാക്കാന്‍ പ്രയാസം തന്നെ. 


കഷ്ടമിതു നിന്റെ വിഭൂതി 


ജഡദൃശ്യം മുഴുവന്‍ അതിനെ അറിഞ്ഞു പ്രവര്‍ത്തിപ്പിക്കുന്ന ദൃക്കായ 
ചേതനന്റെ ഐശ്വര്യപ്രകടനം മാത്രമാണ്‌. സ്വയം ചേതനന്‍ തന്നില്‍ ഉണ്ടാ 
ക്കിയഴിക്കുന്ന ഈ കാഴ്ച ഉണ്ടാക്കുന്നതുകൊണ്ടോ അഴിയുന്നതുകൊണ്ടോ 
ചേതനന്‍ ഒരിക്കലും ഒരു കേടും സംഭവിക്കുന്നില്ല. ഈ സത്യം സാക്ഷാത്ക 
രിച്ച മഹാത്മാക്കള്‍ അതുകൊണ്ട്‌ ഈ ജഡദൃശ്യത്തെ ഭഗവാനണിയുന്ന ഭസ്മ 
മായിമാത്രമേ കണക്കാക്കാറുള്ളൂ. ഭിക്ഷുക്കള്‍ ഭസ്മം അണിയുന്നു; അതു 
മാഞ്ഞുപോകുന്നു; വീണ്ടും അണിയുന്നു. അതുപോലെ ഭഗവാന്‍ ശക്തിയായ 
മായയെ സ്പന്ദിപ്പിച്ച്‌ ്രിഗുണാത്മകമായ പ്രപഞ്ചവിഭൂതിയണിയുന്നു; അതു 
മാഞ്ഞുപോകുന്നു; വീണ്ടും അണിയുന്നു. ഇതാണു സൃഷ്ടി സ്ഥിതിസംഹാ 


336 ശ്രീനാരായണ ഗുരുദേവഷക്യതികശി സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


രങ്ങള്‍. ഭഗവത്തത്ത്വം സാക്ഷാത്കരിച്ചവര്‍ക്ക്‌ ഇക്കാര്യം സ്പഷ്ടമായി തെളി 
ഞ്ഞിട്ടുണ്ട്‌. ഇതറിഞ്ഞാല്‍ പിന്നെ ജീവിതത്തില്‍ ഒരു പരിഭ്രമത്തിനും കാര്യ 
മില്ല. ഗുരുദേവന്‍തന്നെ ആത്മോപദേശശതകത്തിലെ പതിമൂന്നാം പദ്യത്തില്‍ 
“ത്രിഗുണസമയം തിരുനീറണിഞ്ഞൊരീശ'നായി പരമാത്മാവിനെ ചിത്രീകരി 
ച്ചിരിക്കുന്നതു നോക്കുക. സത്യസ്വരൂപവും പ്രപഞ്ചവുമായുള്ള ഈ ബന്ധം 
വെളിപ്പെടുത്താനുള്ള പ്രതീകമെന്ന നിലയിലാണു ശിവന്‍ സദാ ഭസ്മം പൂശി 
നടക്കുന്നതിനായി വിവരിച്ചിരിക്കുന്നത്‌. 


രസന്േന്ദ്രിയത്തിന്റെ കടുംപിടിയില്‍ നിന്നുകുടി തന്നെ രക്ഷിക്കണമെ 
ന്നാണു തുടര്‍ന്നു ്രാര്‍ഥിക്കുന്നത്‌:- 


5. നാവിന്നെഴുന്ന നരകക്കടലില്‍ കിടന്നു 
ജീവന്‍ തളര്‍ന്നു ശിവമേ! കരചേര്‍ത്തിടേണം 
ഗോവിന്ദനും നയനപങ്കജമിട്ടുകൂപ്പി 
മേവുന്നു നിന്‍മഹിമയാരറിയുന്നു ശംഭോ! 
നാവിന്നെഴുന്ന-തുടരെത്തുടരെ രസനേന്ദ്രിയത്തിനു വന്നുചേരുന്ന; നര 
കക്കടലില്‍-മതിവരാത്ത രസാസ്വാദന തൃഷ്ണയാകുന്ന നരകസമുദ്രത്തില്‍; 
കിടന്നു-വീണു മുങ്ങി; ജീവന്‍ തളര്‍ന്നു-കരകേറാന്‍ വഴികാണാതെ പ്രാണന്‍ 
തളരുരുന്നു; ശിവമേ-മംഗളസ്വരുപമായി വിളങ്ങുന്ന അല്ലയോ ഭഗവന്‍; കര 
ചേര്‍ത്തിടേണം-ആത്മാനന്ദം കാട്ടിത്തന്നു രക്ഷിക്കണം; ഗോവിന്ദനും-വി 
ഷ്ണുഭഗവാന്‍ പോലും; നയനപങ്കജമിട്ടുകുപ്പി-ഭക്തിപൂര്‍വം ദര്‍ശിച്ച്‌ അങ്ങയെ 
വണങ്ങി; മേവുന്നു-കഴിഞ്ഞുകുടുന്നു; ശംഭോ-മംഗളരുപിയായ ഭഗവന്‍; നിന്‍ 
മഹിമ ആരറിയുന്നു-അങ്ങയുടെ മാഹാത്മ്യംആര്‍ക്കറിയാന്‍ കഴിയും. 
തുടരെത്തുടരെ രസനേന്ദ്രിയത്തിനു വന്നുചേരുന്ന മതിവരാത്ത രസാ 
സ്വാദനതൃഷ്ണയാകുന്ന നരകസമുദ്രത്തില്‍ വീണു മുങ്ങി കരകേറാന്‍ വഴി 
കാണാതെ പ്രാണന്‍ തളരുന്നു. മംഗളസ്വരൂപമായി വിളങ്ങുന്ന അല്ലയോ ഭഗ 
വന്‍, ആത്മാനന്ദം തന്നു രക്ഷിക്കണം. വിഷ്ണു ഭഗവാന്‍ പോലും ഭക്തി 
പൂര്‍വം ദര്‍ശിച്ച്‌ അങ്ങയെ വണങ്ങി കഴിഞ്ഞകൂടുന്നു. മംഗളരൂപിയായ ഭഗ 
വാന്‍, അങ്ങയുടെ മാഹാത്മ്യം ആര്‍ക്കറിയാന്‍ കഴിയും. 


ബോധത്തിലെ രസമറ 


ബോധസ്വരുപനായ ആത്മാവ്‌ രസനേന്ദ്രിയവുമായി ബന്ധപ്പെടുന്ന 
തോടെ പലതും ഭക്ഷിച്ചു രസം അനുഭവിക്കുവാനുള്ള കൊതി വന്നുചേരുന്നു. 
എത്ര ഭക്ഷിച്ചാലും കൊതിക്കൊട്ടവസാനവുമില്ല. ഭക്ഷിക്കുംതോറും കൊതി 
വര്‍ധിക്കും. കൊതിയുടെ ആധിക്യംകൊണ്ടു പലപ്പോഴും ആസ്വാദനം അമി 
തമാവുകയും ചെയ്യും. തുടര്‍ന്നു ജഠരാഗ്നി മന്ദിക്കുകയും പചനത്തിനുള്ള 
കഴിവു നഷ്ടമാവുകയുംചെയ്യും. ദേഹം പലവിധ രോഗങ്ങളെക്കൊണ്ടു നിറ 
യും. അപ്പോഴും രസാസ്വാദനത്തിനുള്ള ഇന്ദ്രിയത്തിന്റെ ആഗ്രഹം ഒരു കുറവും 
കൂടാതെ തുടരും. ഇതിനെല്ലാം ഒരു പോംവഴി വിഷയങ്ങളെ ആശ്രയിക്കാതെ 
സ്വതന്ത്രമായനുഭവിക്കാവുന്ന ആത്മസുഖം കണ്ടെത്തുകയാണ്‌. ആത്മാവു 
മംഗളസ്വരൂപമാണ്‌. ത്രിമുര്‍ത്തികള്‍പോലും ആത്മഭജനത്തിലൂടെയാണു 


ഇരദ്ദിയവൈശരാഗ്യം 337 





ജീവിതം ധന്യമാക്കുന്നത്‌. ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ മനസ്സിനെ പായിക്കു 
ന്നവര്‍ക്കിതു സാദ്ധ്യമല്ല. അവര്‍ക്ക്‌ ഒന്നിലും തൃപ്തിവരാതെ ജീര്‍ണിച്ചു നശി 
ക്കേണ്ടിവരും. പരമസത്യമായ ആത്മാവിന്റെ മഹത്വം അളവറ്റതാണ്‌. 


ബോധമൊന്നു മാത്രമാണു വസ്തു. അതിലെ വെറും കാഴ്ചകള്‍മാത്ര 
മാണു വിഷയങ്ങള്‍. വിഷയങ്ങളില്‍ ശഭ്രമിക്കുന്നവര്‍ക്ക്‌ ഈ വസ്തുസ്ഥിതി 
സാക്ഷാത്കരിക്കാന്‍ പറ്റുന്നതല്ല. ഇക്കാര്യമണിനി വെളിപ്പടുത്തുന്നത്‌:- 


6. നീരും നിരന്നനിലവും കനലോടു കാറ്റും 
ചേരും ചിതംബരമതിങ്കലിരുന്നിടും നീ 
പാരില്‍കിടന്നലയുമെന്‍ പരിതാപമെല്ലാ- 
മാരിങ്ങു നിന്നൊടറിയപ്പതിനുണ്ടു ശംഭോ! 
നീരും നിരന്നനിലവും-പരന്നുവ്യാപിച്ചുകിടക്കുന്ന വെള്ളവും ഭൂമിയും; 
കനലോടുകാറ്റും-അഗ്നിയും വായുവും; ചേരും ചിദംബരമതിങ്കല്‍-നിലനിന്നു 
പോരുന്ന ബോധമായമായ ആകാശത്തില്‍; ഇരുന്നിടും നീ-ഇടതിങ്ങി അവി 
ടുന്നു സ്ഥിതചെയ്യുന്നു; ശംഭോ-മംഗളസ്വരുപിയായ അല്ലയോ ഭഗവന്‍; പാരില്‍ 
കിടന്നലയുമെന്‍പരിതാപമെല്ലാം-സദാ വിഷയങ്ങളുമായി മല്ലിട്ടുകഴിയുന്ന ഈ 
ഭക്തന്റെ ദുഃഖമെല്ലാം. ആരിങ്ങുനിന്നൊടറിയിപ്പതിനുണ്ട്‌-അങ്ങയോടറിയി 
ക്കാന്‍ ആരാണുള്ളത്‌? 
പരന്നു വ്യാപിച്ചുകിടക്കുന്ന വെള്ളവും ഭൂമിയും അഗ്നിയും വായുവും 
നിലനിന്നുപോരുന്ന ബോധമയമായ ആകാശത്തില്‍ ഇടതിങ്ങി അവിടുന്നു 
സ്ഥിതിചെയ്യുന്നു. മംഗളസ്വരുപിയായ അല്ലയോ ഭഗവന്‍. സദാ വിഷയങ്ങളു 
മായി മല്ലിട്ടുകഴിയുന്ന ഈ ഭക്തന്റെ ദുഃഖമെല്ലാം അങ്ങയോടറിയിക്കാന്‍ ആരാ 
ണുള്ളത്‌? 


ചിദംബരമതിങ്കലിരുന്നിടും നീ 


പഞ്ചഭൂതനിര്‍മിതമായ പ്രപഞ്ചത്തിന്റെ ആധാരമായി പുറമേ കാണപ്പെ 
ടുന്നത്‌ ആകാശമാണ്‌. ആകാശസ്വരുപത്തില്‍ കണ്ണിനു തെളിയുന്ന രൂപമൊ 
ന്നുമില്ലാത്തതുകൊണ്ട്‌ ചിലര്‍ ആകാശം ശൂന്യമെന്നും കരുതുന്നു. അങ്ങനെ 
പ്രപഞ്ചം ശുന്യതയില്‍നിന്നും ഉണ്ടായതാണെന്നും അവര്‍ വാദിക്കുന്നു. ആത്മ 
സത്യം കണ്ടെത്തിയവര്‍ക്ക്‌ ആകാശം ശുന്യമല്ല. ആനന്ദഘനമായ നിശ്ചല 
ബോധത്തില്‍ പ്രകടമാകുന്ന ഒരുകാഴ്ചയാണാകാശം. ആകാശത്തിലുടനീ 
ളവും അതിനപ്പുറവും ബോധമാണു വസ്തു. ആകാശത്തില്‍ എവിടെയും 
ശക്തിസ്പന്ദനം അനുഭവപ്പെടുന്നതുതന്നെ ബോധത്തിന്റെ സര്‍വവ്യാപിത്വ 
ത്തിനു സ്പഷ്ടമായ തെളിവാണ്‌. വെറും ശൂന്യതയില്‍നിന്നും എന്തു ശക്തി 
യാണു സ്പന്ദിക്കുക. ഈ സത്യം മനസ്സിലാക്കിയതുകൊണ്ടാണ്‌ ആകാശത്തെ 
സത്യദര്‍ശികള്‍ “ചിദംബര മെന്നു വിളിക്കുന്നത്‌. ബോധം നിറഞ്ഞുതിങ്ങുന്ന 
ആകാശം എന്നാണ്‌. “ചിദംബര” പദത്തിനര്‍ഥം. അപ്പോള്‍ വെറും ശൂന്യത 
യിലല്ല ചിദംബരത്തിലാണു വെള്ളം, ഭൂമി, അഗ്നി, വായു എന്നിവയെല്ലാം 
നിന്നുചലിക്കുന്നതെന്നറിഞ്ഞാല്‍ ഒട്ടേറെ സംശയങ്ങള്‍ക്കു പരിഹാരം 
കിട്ടുന്നതാണ്‌. പക്ഷെ സ്വന്തം ഉള്ളില്‍ ബോധസത്യം കണ്ടെത്തിയവര്‍ക്കേ 


74-2003 22 


338 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം / 





ഇതു തെളിയൂ. വിഷയങ്ങളുമായി സദാ മല്ലിട്ടു കഴിയുന്നവര്‍ക്ക്‌ ഈസത്യം 
തെളിയുകയില്ല. വിഷയാഭിനിവേശം മാറി ഇന്ദ്രിയങ്ങള്‍ പാട്ടിലായി സത്യം 
തെളിയാന്‍ അനുഗ്രഹിക്കണമെന്നാണു ഭക്തന്‍ ഇവിടെ പ്രാര്‍ഥിച്ചിരിക്കുന്നത്‌. 


വിഷയ്രഭമത്തില്‍ കിടന്നുഴലുന്ന ഇന്ദ്രിയങ്ങളെ പാട്ടിലാക്കാന്‍ അവയെ 
ഈശ്വരബുദ്ധി അഭ്യസിപ്പിക്കുകമാത്രമാണ്‌ മാര്‍ഗം. അതിനനുഗ്രഹിക്കണമെ 
ന്നാണ്‌ ഏഴാം പദ്യത്തില്‍ പ്രാര്‍ഥിക്കുന്നത്‌.- 


7. നാവിന്നു നിന്റെ തിരുനാമമെടുത്തുരച്ചു 
മേവുന്നതിന്നെളുതിലൊന്നരുളീടണേ നീ 
ജീവന്‍ വിടുമ്പൊഴതില്‍നിന്നു തെളിഞ്ഞിടും പിന്‍ 
നാവിന്നു ഭൂഷണമിതെന്നി നമുക്കു വേണ്ടാ. 


നാവിന്ന്‌-വിഷയരസമാസ്വദിക്കാന്‍ വെമ്പുന്ന നാക്കിന്‌; നിന്റെ തിരു 
നാമം-ഭഗവാന്റെ ദിവ്യനാമം; എടുത്തുരച്ചു മേവുന്നതിന്‌-ഓര്‍മിച്ചു ജപിച്ചു 
കഴിഞ്ഞുകൂടാന്‍; എളുതിലൊന്നരുളീടണേനീ-എളുപ്പമായ ഒരു നാമം അവി 
ടുന്നു വശമാക്കിക്കൊടുക്കണേ; പിന്‍-നാമജപം പരിശീലിച്ചു പഴകിയശേഷം; 
ജീവന്‍ വിടുമ്പൊഴതില്‍ നിന്നു തെളിഞ്ഞിടും-ജീവന്‍ ദേഹം വിട്ടുപോകാന്‍ 
തുടങ്ങുമ്പോള്‍ ആ നാമോച്ചാരണം കൊണ്ടു ഭഗവദ്രൂപം തെളിഞ്ഞുകിട്ടും; 
നാവിന്നു ഭൂഷണം-ഭഗവന്നാമമാണു നാവിനലങ്കാരം; ഇതെന്നിനമുക്കു വേണ്ടാ 
-ഇതല്ലാതെ മറ്റൊന്നും ഈ ഭക്തനാവശ്യമില്ല. 
വിഷയരസം ആസ്വദിക്കാന്‍ വെമ്പുന്ന നാക്കിന്‌ ഭഗാവന്റെ ദിവ്യനാമം 
ഓര്‍മിച്ചു ജപിച്ചു കഴിഞ്ഞുകൂടാന്‍ എളുപ്പമായ ഒരു നാമം അവിടുന്നു വശ 
മാക്കിക്കൊടുക്കണേ. നാമജപം പരിശീലിച്ചു പഴകിയശേഷം ജീവന്‍ ദേഹം 
വിട്ടുപോകാന്‍ തുടങ്ങുമ്പോള്‍ ആ നാമോച്ചാരണം കൊണ്ടു ഭഗവ്രദൂപം തെളി 
ഞ്ഞുകിട്ടും. ഭഗവന്നാമമാണു നാവിനലങ്കാരം. ഇതല്ലാതെ മറ്റൊന്നും ഈ 
ഭക്തനാവശ്യമില്ല. 


നാവിന്നു ഭൂഷണമത്‌ 


അന്നരസാസ്വാദനവും പരദൂഷണരസാസ്വാദനവുമാണ്‌ നാവിന്റെ വിഷ 
യരസാസ്വാദനം. ഒരു ലാകികന്റെ നാവ്‌ ഇവയ്ക്കായി സദാ വെമ്പുന്നു. ഇവ 
ആന്വദിച്ചാസ്വാദിച്ച്‌ ഇരുണ്ട വാസനകള്‍കൊണ്ടു നിറഞ്ഞ ചിത്തം ആത്മ 
സത്യത്തില്‍ നിന്നുമകന്ന്‌ അതിവേഗം പതിക്കാനുമിടവരുന്നു. ഇതിനൊരു 
പോംവഴി നാവിന്‍തുമ്പത്തു ചെറിയൊരു ഭഗവന്നാമം സദാ സുക്ഷിക്കുക 
യാണ്‌. “ശിവ” നാമം തന്നെയാകാം. ചിത്തം വിഷയാസ്വാദനത്തിനായി പ്രേരി 
പ്പിക്കുമ്പോഴൊക്കെ “ശിവ, ശിവാ” എന്നുച്ചരിച്ച്‌ ആ പ്രേരണയെ ലഘുകരി 
ക്കുക. നാവു നാമമുച്ചരിക്കുന്നതോടെ ക്രമേണ മനസ്സും ശിവചന്തയില്‍ ഏ 
കാഗ്രപ്പെടും. തുടര്‍ന്ന്‌ ഉള്ളില്‍ ശീതളമായ ആത്മാനന്ദം അനുഭവപ്പെട്ടു 
തുടങ്ങും. അതോടെ നാവിന്റെ ആസക്തി കുറഞ്ഞും വരും. മരണവേളയില്‍ 
ഭഗവ്രദൂപം വ്യക്തമായി തെളിയുകയും ചെയ്യും. നാവുകൊണ്ടുള്ള നാമജ 
പംപോലെ ലളിതമായ മറ്റൊരു സാധനയില്ലതന്നെ. നിരന്തരം ഇതു ശീലി 
ക്കുന്ന ഒരാള്‍ സത്യമാര്‍ഗത്തില്‍ അതിവേഗം പുരോഗതി നേടും. നാവിന്റെ 


ഇ(ന്ദിയവൈരാഗ്യം 339 





നാമോച്ചരണം മറ്റിന്ദ്രിയങ്ങളുടെ ഈശ്വര ബുദ്ധി പരിശീലനത്തിന്റെ പ്രതി 
നിധിയാണ്‌. നാമോച്ചാരണത്തോടൊപ്പം കണ്ണ്‌ എവിടെയും ഭഗവ്രദൂപം കാണാ 
നും, ചെവി ഭഗന്നാമം കേള്‍ക്കാനും, മൂക്ക്‌ ഭഗവാനെ മണത്തറിയാനും, ത്വക്ക്‌ 
ഭഗവാനെ സ്പര്‍ശിച്ചറിയാനും അഭ്യസിക്കണം. ഈഅഭ്യാസം അതിവേഗം 
അദ്വൈതാനുഭൂതിക്കു വഴി തെളിക്കും. 


ജ്ഞാനേന്ദ്രിയങ്ങളെപ്പോലെ കര്‍മേന്ദ്രിയങ്ങളും സദാചിത്തത്തെ വിഷ 
യാനുഭവത്തിനു പ്രേരിപ്പിക്കുന്നു. സത്യം കാണാന്‍ കൊതിക്കുന്ന ഒരു സാധ 
കന്‍ അവയെ ഭഗവദാരാധനാപരങ്ങളാക്കിത്തീര്‍ക്കേണ്ടതാണ്‌. പുറമേ തെണ്ടി 
നടക്കുന്ന ജ്ഞാനകര്‍മേന്ദ്രിയങ്ങളെ പാട്ടിലാക്കിയാലല്ലാതെ സത്യം തെളി 
യിക്കുകയില്ല. ഇക്കാര്യമാണ്‌ എട്ടാം പദ്യത്തില്‍ വെളിപ്പെടുത്തുന്നത്‌:- 


8. കയ്യൊന്നു ചെയ്യുമതുപോലെ നടന്നീടും കാ- 
ലയ്യോ! മലത്തൊടും ജലം വെളിയില്‍ പതിക്കും 
പൊയ്യേ പുണര്‍ന്നിടുമതിങ്ങനെനിന്നു യുദ്ധം 
ചെയ്യുമ്പോഴെങ്ങനെ ശിവാ തിരുമെയ്നിനപ്പു. 
കയ്യൊന്നുചെയ്യും-കൈ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടുത 
ന്നെയിരിക്കും; അതുപോലെ കാല്‍ നടന്നിടും-അതുപോലെ കാലും സദാ 
ചലിച്ചുകൊണ്ടിരിക്കും; അയ്യോ-കഷ്ടം; മലത്തൊടും ജലം വെളിയില്‍ പതി 
ക്കും-മലദ്വാരം മലത്തെയും ജനനേന്ദ്രിയം ശുക്ത മൂത്രങ്ങളെയും പുറത്തു 
കളയും; പൊയ്യേ പുണര്‍ന്നിടും-ജഡദേഹങ്ങളെ കെട്ടിപ്പുണരും; അതിങ്ങനെ 
നിന്നു യുദ്ധം ചെയ്യുമ്പോള്‍-ഇങ്ങനെ കര്‍മേന്ദ്രിങ്ങള്‍ സദാ ജഡവിഷയ 
ങ്ങളുമായി മല്ലിടുമ്പോള്‍; ശിവാ-മംഗളരൂപിയായ ഭഗവാനേ; തിരുമെയ്‌ 
എങ്ങനെ നിനപ്പു- അവിടത്തെ ദിവ്യരൂപം എങ്ങനെ ഓര്‍മിക്കാനാണ്‌? 
കൈ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടുതന്നെയിരിക്കും. അതു 
പോലെ കാലും സദാ ചലിച്ചുകൊണ്ടിരിക്കും. കഷ്ടം, മലദ്വാരം മലത്തെയും 
ജനന്റേന്ദ്രിയം ശുക്ളമൂത്രങ്ങളെയും പുറത്തുകളയും. ജഡദേഹങ്ങളെ കെട്ടിപ്പു 
ണരും. ഇങ്ങനെ കര്‍മേന്ദ്രിങ്ങള്‍ സദാ ജഡ വിഷയങ്ങളുമായി മല്ലിടുമ്പോള്‍ 
മംഗളരുപിയായ ഭഗവാനേ, അവിടത്തെ ദിവ്യരൂപം എങ്ങനെ ഓര്‍മിക്കാനാണ്‌? 


എങ്ങനെ ശിവാ തിരുമെയ്‌ നിനപ്പു 


വാക്ക്‌, കയ്യ്‌, കാല്‌, മലദ്വാരം ജനനേന്ദ്രിയം ഇവയാണു കര്‍മേന്ദ്രിയ 
ങ്ങള്‍. നാവിലാണു കര്‍മേന്ദ്രിയമായ വാക്കിന്റെയും സ്ഥാനം. വാഗിന്ദ്രിയത്തെ 
നിയമനം ചെയ്യേണ്ട വിധം നേരത്തെ വിവരിച്ചു. മറ്റു നാലു കര്‍മേന്ദ്രിയങ്ങളെ 
ക്കുറിച്ചാണിവിടെ പ്രതിപാദിക്കുന്നത്‌. കര്‍മം ചെയ്യുകയാണു കര്‍മേന്ദ്രിയങ്ങ 
ളുടെ ജോലി. ബാഹ്യകര്‍മങ്ങളാണിവിടെ ഉദ്ദേശിക്കപ്പെടുന്നവ. കയ്യുംകാലും 
സദാ ഏതെങ്കിലും രുപത്തില്‍ ചലിച്ചുകൊണ്ടിരിക്കാന്‍ കൊതിക്കുന്നു. കാര്യ 
മായി ഒന്നും ചെയ്യാനില്ലെങ്കില്‍ സാധാരണ വെറുതേ താളംപിടിക്കുകയോ 
ഇളകിക്കൊണ്ടിരിക്കുകയോ ചെയ്യും ഈ ഇന്ദ്രിയങ്ങള്‍. എന്തായാലും അല്‍പ 
സമയം നിശ്ചലമായിരിക്കുക അവയ്ക്കു പ്രയാസമാണ്‌. അതുപോലെ വിസര്‍ജ 
ന്നേന്ദിയവും ജനനേന്ദ്രിയവും അവയുടെ പ്രവര്‍ത്തനങ്ങളും തുടര്‍ന്നു കൊണ്ടി 


340 ഗശീനാരായണ ഗുരുദേവകൃതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





രിക്കും. ദേഹം കൊണ്ടു മറ്റു ദേഹങ്ങളെ കെട്ടിപ്പുണരാനും ജനനേന്ദ്രിയം 
പ്രേരിപ്പിക്കും. ഇവയെല്ലാംകൂടി മനസ്സിനെ നാലുപാടും വിഷയങ്ങളിലേക്കു 
പിടിച്ചു വലിച്ച്‌ അസ്വസ്ഥമാക്കും. ഇങ്ങനെ സദാ ഇളകിമറിയുന്നമനസ്സ്‌ എങ്ങനെ 
ഭഗവദ്രൂപം സ്മരിക്കും. അഭ്യാസവും വൈരാഗ്യവും കൊണ്ട്‌ ഇന്ദ്രിയങ്ങളെ 
വശത്താക്കി മനസ്സിനെ ഭഗവ്രദൂപത്തിലുറപ്പിച്ചാലല്ലാതെ സ്വസ്ഥത കിട്ടുക 
യില്ലെന്നു ഭാവം. നിരന്തരമായ നാമസാധനകൊണ്ടിതു നേടാന്‍ കഴിയും. 

ഇന്ദ്രിയങ്ങളും മനസ്സും പെട്ടെന്നു വശപ്പെട്ടാലും ഇല്ലെങ്കിലും ഭഗവദ്ധ്യാ 
നമല്ലാതെ വേറെ മാര്‍ഗമില്ലെന്നുള്ളതു കൊണ്ട്‌ അതിനൊരുമ്പെടണമെന്നാ 
ണിനി വ്ൃക്തമാക്കുന്നത്‌.- 


9. ചിന്തിച്ചിടുന്നു ശിവമേ! ചെറുപൈതലാമെന്‍ 
ചിന്തയ്ക്കു ചേതമിതുകൊണ്ടൊരുതെല്ലുമില്ലേ 
സന്ധിച്ചിടുന്ന ഭഗവാനൊടുതന്നെ ചൊല്ലാ- 
തെന്തിങ്ങുനിന്നുഴറിയാലൊരു സാദ്ധ്യമയ്യോ! 
ശിവമേ-മംഗളരുപിയായ ഭഗവാന്‍; ചിന്തിച്ചിടുന്നു-വിഷയ്രഭമത്തിന്റെ 
മദ്ധ്യത്തില്‍ ഞാന്‍ അങ്ങയേയും ചിന്തിക്കുന്നു; ചെറുപൈതലാമെന്‍-എ 
ന്നാലും സത്യമാര്‍ഗത്തില്‍ കുട്ടിയെപ്പോലെ അസമര്‍ഥനായ എന്റെ; 
ചിന്തയ്ക്കു ചേതമിതുകൊണ്ടൊരു തെല്ലുമില്ലേ-ലൌകികമോഹങ്ങള്‍ക്ക്‌ ഇതു 
കൊണ്ട്‌ അല്‍പ്പംപോലും കുറവു കാണുന്നില്ല; സന്ധിച്ചിടുന്ന-ഹൃദയത്തില്‍ 
സ്മരിക്കുന്ന; ഭഗവാനൊടുതന്നെ ചൊല്ലാതെ-ഭഗവാനോടുതന്നെ പരാതി പറ 
ഞ്ഞപേക്ഷിക്കാതെ; ഇങ്ങു നിന്നുഴറിയാലൊരു സാദ്ധ്യമെന്ത്‌-ഇവിടെക്കിടന്നു 
പരിഭ്രമിച്ചതുകൊണ്ടെന്തു പ്രയോജനം; അയ്യോ-കഷ്ടം തന്നെ. 
മംഗളരൂപിയായ ഭഗവാന്‍, വിഷയ്രഭമത്തിന്റെ മദ്ധ്യത്തില്‍ ഞാന്‍ അങ്ങ 
യേയും ചിന്തിക്കുന്നു. എന്നാലും സത്യമാര്‍ഗത്തില്‍ ഒരു കുട്ടിയെപ്പോലെ 
അസമര്‍ഥനായ എന്റെ ലാകികമോഹങ്ങള്‍ക്ക്‌ ഇതുകൊണ്ട്‌ അല്‍പ്പം പോലും 
കുറവു കാണുന്നില്ല. ഹൃദയത്തില്‍ സ്മരിക്കുന്ന ഭഗവാനോടുതന്നെ പരാതി 
പറഞ്ഞപേക്ഷിക്കാതെ ഇവിടെക്കിടന്നു പരിക്രമിച്ചതുകൊണ്ടെന്തുപ്രയോജനം? 
കഷ്ടം തന്നെ. 


ഉഴറിയാലൊരു സാദ്ധ്യമെന്ത്‌? 


ലൌകികന്മാരൊക്കെ പ്രകൃതിയുടെ അടിമകളാണ്‌. സ്വന്തം പ്രകൃതിക്ക 
ടിമപ്പെട്ട്‌ അവശരായി അവര്‍ സദാ കാമക്രോധാദിവികാരങ്ങളില്‍ ഉഴന്നുകൊ 
ണ്ടേയിരിക്കുന്നു. ഇത്തരം പ്രകൃതിവികാരങ്ങളെ പൊടുന്നനെ ഉപശമിപ്പിക്കാന്‍ 
ആര്‍ക്കും സാധ്യമല്ല. ഈശ്വരബുദ്ധിക്കു ശക്തി വര്‍ധിപ്പിക്കുകയല്ലാതെ 
ഇവയെ നിയന്ത്രിക്കാന്‍ വേറെ മാര്‍ഗവുമില്ല. അഹങ്കാരത്തോടെ ഇവയെ 
അമര്‍ത്തിവച്ചാല്‍ തല്‍ക്കാലം അടങ്ങിയതുപോലെ തോന്നിയാലും അണ 
പൊട്ടിയാലെന്നപോലെ ഇവ ചില സന്ദര്‍ഭങ്ങളില്‍ ഇളകി പ്രവര്‍ത്തിച്ചു എന്നു 
വരും. അപ്പോള്‍ ആവര്‍ത്തിച്ചാവര്‍ത്തിച്ചു ഭഗവാനെ സ്മരിച്ചു പ്രാര്‍ഥിച്ചു മന 
സ്റിനെ സാവധാനം പാകപ്പെടുത്തിയെടുക്കുന്നതാണു ശരിയായ ചിത്തശു 
ദ്ധീകരണം. ഇതിന്‌ ഉറച്ച ഈശ്വരബുദ്ധിയും അസാമാന്യമായ ക്ഷമയും ആവ 
ശ്യമാണ്‌. ഇക്കാര്യങ്ങളാണിവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്‌. 


ഇന്ദിയമരവരാഗ്യം 341 





ദേഹത്തെ ഇന്ദ്രിയങ്ങള്‍ക്കിടമയാക്കി ജീര്‍ണിപ്പിക്കാതെ അതില്‍ കുടി 
കൊള്ളുന്ന ഭഗവാന്‍ സ്വരൂപദര്‍ശനം നല്‍കി അനുഗ്രഹിക്കണമെന്നപേക്ഷി 
ച്ചുകൊണ്ട്‌ കൃതി ഉപസംഹരിക്കുകയാണടുത്തതില്‍:- 


10. അയ്യോ! കിടന്നലയുമിപ്പുലയര്‍ക്കു നീയെന്‍- 
മെയ്യോകൊടുത്തു വിലയായ്‌ വിലസുന്നു മേലില്‍ 
കയ്യൊന്നുതന്നു കരയേറ്റണമെന്നെയിന്നീ- 
പ്പൊയ്യിങ്കല്‍നിന്നു പുതുമേനി പുണര്‍ന്നിടാനായ്‌. 

അയ്യോ-കഷ്ടം; നീ-സര്‍വശക്തനായ ഭഗവാന്‍; കിടന്നലയുമിപ്പുല 
യര്‍ക്ക്‌ -ഒന്നും മിതയാകാതെ തെണ്ടിത്തിരിയുന്ന ഈ ഇന്ദ്രിയങ്ങള്‍ക്ക്‌; 
എന്‍മെയ്യോ വിലയായ്ക്കൊടുത്ത്‌-എന്റെ ഈ ദേഹത്തെ പൂര്‍ണമായി വിട്ടു 
കൊടുത്ത്‌; മേലില്‍ വിലസുന്നു-ഒന്നുമറിയാത്തവനെപ്പോലെ കഴിഞ്ഞുകൂ 
ടുന്നു; പുതുമേനി പുണര്‍ന്നിടാനായ്‌-ആനന്ദഘനമായ ആത്മസ്വരൂപം അനു 
ഭവിക്കാനായി; ഇന്നീപ്പൊയ്യിങ്കല്‍നിന്നു-ഇവിടത്തെ ഈ മായാമോഹ 
ത്തില്‍നിന്ന്‌; എന്നെ-ഈ ഭക്തനെ; കയ്യൊന്നുതന്നു കരയേറ്റണം-കാരുണ്യ 
പൂര്‍വം പിടിച്ചുയര്‍ത്തി സത്യത്തോടടുപ്പിക്കണം. 
കഷ്ടം, സര്‍വശക്തനായ ഭഗവന്‍, ഒന്നും മതിയാകെ തെണ്ടിത്തിരി 
യുന്ന ഇന്ദ്രിയങ്ങള്‍ക്ക്‌ എന്റെ ഈ ദേഹത്തെ പൂര്‍ണമായി വിട്ടുകൊടുത്ത്‌ 
ഒന്നും അറിയാത്തവനെപ്പോലെ കഴിഞ്ഞുകൂടുന്നു. ആനന്ദഘനമായ ആത്മ 

സ്വരൂപം അനുഭവിക്കാനായി ഇവിടത്തെ ആ മായാമോഹത്തില്‍നിന്ന്‌ ഈ 

ഭക്തനെ കാരുണ്യപൂര്‍വം പിടിച്ചുയര്‍ത്തി സത്യത്തോടടുപ്പിക്കണം. 


പുതുമേനി പുണര്‍ന്നിടാനായ്‌ 


ആനന്ദഘനമായ സത്യവസ്തുവാണ്‌ ആത്മാവ്‌. ആത്മാവിനോടടുക്കും 
തോറും ആനന്ദം വര്‍ധിച്ചു പുതുമ കൂടിവരും. ആത്മാനുഭവത്തിനും തടസ്സ 
മായി നില്‍ക്കുന്നത്‌ ഇന്ദ്രിയങ്ങളുടെ വിഷയലാലസയാണ്‌. മായാനിര്‍മിതങ്ങ 
ളായ ഇന്ദ്രിയോപകരണങ്ങള്‍ ഒരേ വസ്തുവില്‍ പലതുണ്ടെന്നുകാട്ടി ഭ്രമിപ്പി 
ക്കുന്നു. ഇതു പൊയ്യാണ്‌; കൊടിയ വഞ്ചനയാണ്‌. ്രമിപ്പിക്കുന്നു എന്നു മാത്ര 
മല്ല ഈ ഇന്ദ്രിയങ്ങള്‍ അവയുടെ പിന്നാലെ ഒന്നും മതിവരാതെ സുഖത്തി 
നായി തെണ്ടിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. മതിവരാതെ തെണ്ടിത്തിരിയുന്ന 
വനാണു പുലയന്‍. ഇവയെ വശത്താക്കാന്‍ ശ്രമിച്ചിട്ട്‌ എളുപ്പം സാധിക്കുന്നു 
മില്ല. ഇനി ഭഗവാനല്ലാതെ മറ്റാരാണ്‌ ആശ്രയം. അതുകൊണ്ട്‌ ഭഗവാന്‍ കൈ 
തന്നു പിടിച്ചുയര്‍ത്തിയെങ്കിലേ രക്ഷയുള്ളു. ഈശ്വര ബുദ്ധി ഉറപ്പിച്ചുതരിക 
യാണിവിടെ കൈപിടിച്ചുയര്‍ത്തല്‍. ഒരേ ഒരു പരമാത്മാവു മാത്രമേ ഇവിടെ 
വസ്തുവായുള്ളൂ എന്നു നിരന്തരം ഭാവനചെയ്തുറപ്പിക്കലാണ്‌ ഈശ്വര 
ബുദ്ധി. ഇതുറച്ചുകിട്ടണമെന്നാണു ഭക്തന്‍ പ്രാര്‍ഥിച്ചിരിക്കുന്നത്‌. ഇന്ദ്രിയജയ 
ത്തിനു വഴിതെളിച്ചു ബുദ്ധിയെ അതിവേഗം സത്യത്തോടടുപ്പിക്കാന്‍ കഴി 
വുള്ള ഈ കൃതി രചിച്ചനുഗ്രഹിച്ച ഗുരുവിനു കൈകൂപ്പി കുമ്പിടാം. 

ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


7 


പ്രപഞ്ചസൃഷ്ടി 


ശിവസ്തവമായിട്ടാണിതു രചിക്കപ്പെട്ടിരിക്കുന്നത്‌. കൊല്ലത്തു 
നിന്നും ശ്രീ.ആര്‍. രാമനുണ്ണിത്താന്‍ പ്രസിദ്ധീകരിച്ചിരുന്ന സ്തുതികു 
സുമാഞ്ജലി എന്ന മാസികയുടെ 1086-കര്‍ക്കടത്തിലെ ഒന്നാംവാല്യം 
മൂന്നാം ലക്കത്തില്‍ പ്രസിദ്ധീകരിച്ചിരുന്നത്‌ എന്ന കുറിപ്പോടുകൂടി ശ്രീ. 
പുതുപ്പള്ളി രാഘവന്‍ ഗുരുകുലം മാസികയില്‍ (1975 ജനുവരി, 
ഫെബ്റുവരി ലക്കം) ചേര്‍ത്തിരുന്ന ഒരു ഗുരുദേവകൃതിയാണ്‌ ഈ 
ശിവസ്തവം. ഇതു വായിച്ചു മനനം ചെയ്യുന്നവര്‍ക്ക്‌ ഇന്ദ്രിയജയവും 
സത്യബോധവും അചിരേണ സംജാതമാകും. 


അന്താദിപ്രാസമുള്ള പത്തു ശ്ലോകങ്ങളുള്‍പ്പെട്ട ഒരു ശിവസ്തുതിയാ 
ണിത്‌. അതുകൊണ്ടും പ്രപഞ്ചത്തിന്റെ അന്തവും ആദിയുമായി നില്ക്കുന്ന 
സത്യത്തെ വിവരിക്കുന്നതുകൊണ്ടും ഈ കൃതിക്ക്‌ അന്താദി എന്നും പേരുണ്ട്‌. 
ഗുരുദേവന്റെ വേദാന്ത തത്ത്വ പ്രതിപാദകങ്ങളായ ശിവസ്തുതികളില്‍ പ്രാമു 
ഖ്യമര്‍ഹിക്കുന്ന ഒന്നാണ്‌ പ്രപഞ്ചസൃഷ്ടി. കൃതിയുടെ ഈ പേരുതന്നെ ഇഷ്ട 
ദേവതാവര്‍ണ്ണനയെക്കാള്‍ തത്ത്വപ്രതിപാദനമാണിതില്‍കുടുതലെന്നു സ്പഷ്ട 
മാക്കുന്നുണ്ടല്ലോ. 


ചെവി മുതലഞ്ചുമിങ്ങു ചിതറാതെ മയങ്ങിമറി- 
ഞ്ഞവിടെയിരുന്നു കണ്ടരിയ കണ്ണിലണഞ്ഞഴിയും 
ഇവകളിലെങ്ങുമെണ്ണവുമടങ്ങി നിറഞ്ഞു പുറം 
കവിയുമതേതതിന്റെ കളി കണ്ടരുളീടകമേ ! 1 


അകമുടലിന്നുമിന്ദ്രിയമൊടുള്ളമഴിഞ്ഞെഴുമീ- 
പ്ൃകലിരവിന്നുമാദിയിലിരുന്നറിയുന്നറിവാം 
നകയിലിതൊക്കെയും ചുഴലവും തെളിയുന്ന നമു- 
ക്കകുടിലവൈഭവങ്ങളിലടങ്ങിയിരുന്നരുളാം. 2 


അരുളിലണഞ്ഞിരുള്‍ത്തിര മുഴങ്ങിയെഴുന്ന കുളുര്‍- 

ന്നുരുമിഴി നാവിലമ്മണമുണര്‍ന്നതൊടും പിരിയും 
അരനിമിഷത്തിലിങ്ങിതിലിരുന്നു തികഞ്ഞുവരും 
ദുരിതസമുദ്രമിമ്പമിതിലെങ്ങു നമുക്കു ശിവ? 3 


(പപഞ്ചസ്യഷ്ടി 343 





ശിവ ! ശിവ ! മാത്രയില്‍ പലതരം ചിതറുന്നു വെളി- 
ക്കിവകളിലെങ്ങുമിങ്ങിതമറിഞ്ഞു നിറഞ്ഞരുളും- 

ശിവ ! ഭഗവാനെയും ചിതറുമാറു തികഞ്ഞു വരു- 

ന്നിവരൊടു പോരിനിന്നിയരുതേ കരുണാലയമേ ! 4 


അലയുമിതൊക്കെയും കപടനാടകമെന്നറിയും- 
നിലയിലിരുന്നറിഞ്ഞഴിവതിന്നു നിനയ്ക്കുക നീ; 

തലയിലെഴും തരങ്ഗനിര തള്ളി നിറഞ്ഞുമറ- 
ഞ്ഞലര്‍ശരവൈരി,നിന്നുടെ പദങ്ങളിലെങ്ങിനിയാം? 5 


ഇനിയലയാതെ നിന്തിരുവടിക്കടിയന്‍ ദിനവും 

മനമലരിട്ടു കുമ്പിടുമിതിങ്ങറിയുന്നതു നീ; 
ജനനമെടുത്തുഞാനിതുകളില്‍ പലതായി വല- 
ഞ്ഞനിശമെനിക്കിവണ്ണമൊരു വേദനയില്ല പരം. 6 


അപരമിതൊക്കെയും പരിചയിക്കുമതിങ്കലിരു- 
ന്നപജയമായണഞ്ഞതിതു കണ്ടറി നീ മനമേ ! 
ജപപടമങ്ഗമാമിതിലിരുന്നു ജപിക്കുകിലി- 

ങ്ങുപരതി വന്നുചേരുമകതാരിലൊരിമ്പമതാം. 7 


അതുമിതുമെന്നുമുന്നുക നിമിത്തമിതിങ്കലെഴും- 

പതി പശു പാശമിങ്ങിതു പരമ്പരയായഴിയും 

മതി കതിരോടു മണ്ണൊളി വിയത്തനിലന്‍ ജലവും 

പതിയുടെ രൂപമെന്നിഹ നമിച്ചുപദം പണിയാം. 8 


പണിപലതായ്‌ വരുന്ന കനകത്തിലിരുന്നതുപോ- 
ലണിമിഴികൊണ്ടു നിര്‍മ്മിതമിതൊക്കെയുമദ്ഭുതമാം 
അണിയണമെന്നെ നിന്തിരുവടിക്ക,ടിയന്‍മലരാ-- 
മണിയണിയായ്‌ നിരന്നു തിരയറ്റുയരും കടലേ! 9 


കടലിലെഴും തരങ്ഗനിരപോലെ കലങ്ങിവരു- 
ന്നുടനുടനുള്ളഴിഞ്ഞു പല പറ്റൊഴിയുന്നതുപോല്‍ 
ഘടപടമെന്നെടുത്തിഹ തൊടുത്തു വഴക്കിടുമീ 
കുടമുടയുന്നതിന്നകമെടുത്തരുളീടണമേ! 10 


വ്യാഖ്യാനം 


ശ്രീനാരായണഗുരുദേവന്റെ വേദാന്ത തത്ത്വ പ്രതിപാദകങ്ങളായ 
ശിവസ്തുതികളില്‍ പ്രാമുഖ്യമര്‍ഹിക്കുന്ന ഒന്നാണ്‌. പ്രപഞ്ചസൃഷ്ടി. പേരു 
കൊണ്ടുതന്നെ ഇഷ്ടദേവതാവര്‍ണ്ണനയെക്കാള്‍ തത്ത്വപ്രതിപാദനമാണിതില്‍ 
കുടുതലെന്നു സ്പഷ്ടമാണല്ലൊ. മംഗളമൂര്‍ത്തിയായ പരമാത്മാവില്‍ പ്രപ 


344 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സന്ധ്യര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





ഞ്ചമുണ്ടെന്നു തോന്നുന്നതെന്തുകൊണ്ടെന്നും ആ തോന്നലിനുപരി സര്‍വ്വം 
ബ്രഹ്മമമയമായിക്കാണാനുള്ള ഉപായമെന്തെന്നും വ്യക്തമായി പ്രതിപാദിക്കു 
ന്നതാണ്‌ പ്രസ്തുത കൃതി. പ്രപഞ്ചത്തിന്റെ ആദിയും അന്തവുമായി 
നില്‍ക്കുന്ന വസ്തുവിനെ അറിയിക്കുന്ന കൃതിയായതുകൊണ്ട്‌ ഇതിന്‌ 
“അന്താദി” എന്നും പേരുനല്‍കപ്പെട്ടിരിക്കുന്നു. പത്തു പദ്യങ്ങളുള്‍പ്പെട്ടതാണീ 
കൃതി. 


സര്‍വ്വവ്യാപിയായ ബോധവസ്തുവില്‍ ഇന്ദ്രിയങ്ങളെന്ന ജഡോപകര 
ണങ്ങള്‍ ഉണ്ടാക്കിത്തീര്‍ക്കുന്ന വെറും കാഴ്ചകളാണു പ്രപഞ്ച ദൃശ്യങ്ങ 
ളെന്നും ഇന്ദ്രിയങ്ങളെ വശത്താക്കിയാല്‍ ആ പൂര്‍ണ്ണസത്യം തെളിയുമെന്നു 
മാണ്‌ ആദ്യമായി വിവരിക്കുന്നത്‌. 


1 ചെവിമുതലഞ്ചുമിങ്ങു ചിതറാതെ മയങ്ങിമറി- 
ഞ്ഞവിടെയിരുന്നു കണ്ടരിയ കണ്ണിലണഞ്ഞഴിയും 
ഇവകളിലെങ്ങുമെണ്ണവുമടങ്ങി നിറഞ്ഞുപുറം- 
കവിയുമതേതതിന്റെ കളി കണ്ടരുളീടകമേ, 

ചെവി മുതലഞ്ചും - ചെവി, ത്വക്ക്‌, കണ്ണ്‌, നാക്ക്‌, മുക്ക്‌ എന്നീ അഞ്ച്‌ 
ജ്ഞാനേന്ദ്രിയങ്ങളും, ചിതറാതെ - പുറമേ വന്ന്‌ ശബ്ദം, സ്പര്‍ശം, രൂപം, 
രസം, ഗന്ധം എന്നീ വിഷയാനുഭവങ്ങളായി വേര്‍തിരിയാനിടയാകാതെ, 
മയങ്ങി - ഉപശമിച്ച്‌; മറിഞ്ഞ്‌- പിന്‍തിരിഞ്ഞ്‌ അന്തര്‍മുഖമായി, അവിടെയിരു 
ന്നുകണ്ട്‌- ഹൃദയത്തില്‍ ഏകാഗ്രപ്പെട്ട്‌ ആത്മാവിനെകണ്ട്‌; അരിയ കണ്ണില്‍- 
ദിവ്യമായ ആ ജ്ഞാനദൃഷ്ടിയില്‍; അണഞ്ഞഴിയും- അലിഞ്ഞു ചേര്‍ന്നില്ലാ 
താകുന്ന; ഇവകളില്‍ - ഈ ഇന്ദ്രിയങ്ങളിലും വിഷയങ്ങളിലും; എണ്ണവുമ 
ടങ്ങി - പലതിന്റെ തോന്നലും പോയി; എങ്ങും നിറഞ്ഞു പുറംകവിയുമ 
തേത്‌ - എവിടെയും പുറമേ ഇടതിങ്ങി നിറഞ്ഞു നില്‍ക്കുന്ന ആ വസ്തു 
ഏതോ; അകമേ- അല്ലയോ ഹൃദയമേ; അതിന്റെ കളികണ്ടരുളീടുക- ആ 
വസ്തുവിന്റെ കളികണ്ട്‌ ആനന്ദത്തിലാറാടുക. 
ചെവി, ത്വക്ക്‌, കണ്ണ്‌, നാക്ക്‌, മൂക്ക്‌ എന്നീ അഞ്ച്‌ ജ്ഞാനേന്ദ്രിയങ്ങളും, 
ചിതറാതെ പുറമേ വന്ന്‌ ശബ്ദം, സ്പര്‍ശം, രൂപം, രസം, ഗന്ധം എന്നീ വിഷ 
യാനുഭവങ്ങളായി വേര്‍തിരിയാനിടയാകാതെ ഉപശമിച്ച്‌ പിന്‍തിരിഞ്ഞ്‌ 
അന്തര്‍മ്മുഖമായി ഹൃദയത്തില്‍ ഏകാഗ്രപ്പെട്ട്‌ ആത്മാവിനെ കണ്ട്‌ ദിവ്യമായ 
ജ്ഞാനദൃഷ്ടിയില്‍ അലിഞ്ഞു ചേര്‍ന്നില്ലാതാകുന്ന ഈ ഇന്ദ്രിയങ്ങളിലും 
വിഷയങ്ങളിലും പലതിന്റെ തോന്നലും പോയി എവിടെയും പുറമേ ഇടതിങ്ങി 
നിറഞ്ഞു നില്‍ക്കുന്ന ആ വസ്തു ഏതോ, അല്ലയോ ഹൃദയമേ, ആ വസ്തു 
വിന്റെ കളി കണ്ട്‌ ആനന്ദത്തിലാറാടുക. 


വസ്തുദര്‍ശനം 


സത്യം എങ്ങും നിറഞ്ഞുതിങ്ങുന്ന ആനന്ദഘനമായ ബോധമാണ്‌. ഭക്ത 
ഹൃദയം അതു കാണാനാണു വെമ്പുന്നത്‌. അതുകാണണമെങ്കില്‍ പലതു 
ണ്ടെന്ന തോന്നലവസാനിക്കണം. ഇന്ദ്രിയങ്ങള്‍ പല വിഷയങ്ങളെ അനുഭവി 
ക്കുമ്പോള്‍ അതൊക്കെ ഒരേ അദ്വൈതസത്യമാണെന്നുറപ്പു വരണം. ഇക്കാ 


(പ്രപഞ്ചസൃഷ്ടി 345 
ര്യമാണ്‌ “ഇവകളിലൊക്കെ എണ്ണവുമടങ്ങി' എന്ന ഭാഗം കൊണ്ടു വെളിപ്പെ 
ടുത്തിയിരിക്കുന്നത്‌. പുറമേ ഇടതിങ്ങി സത്യം അനുഭവപ്പെടണമെങ്കില്‍ അതി 
നുമുമ്പ്‌ അവനവന്റെ ഉള്ളില്‍ ആത്മസത്യം തെളിഞ്ഞനുഭവിച്ചിരിക്കണം. 
ആത്മസത്യമനുഭവിച്ചാല്‍ സ്വന്തം മനസ്സിന്റെ ഘടകങ്ങളായ ശബ്ദാദി വിഷ 
യങ്ങള്‍ ആത്മസ്വരുപത്തില്‍ അലിഞ്ഞുമറയുന്നതായി കാണാറാകും. ഈ 
ജ്ഞാനദൃഷ്ടിയെക്കുറിച്ചാണ്‌ “അവിടെയിരുന്നു കണ്ടരിയ ക്കണ്ണിലണഞ്ഞ 
ഴിയും” എന്നു പ്രസ്താവിച്ചിരിക്കുന്നത്‌. ഇനിയും ആത്മദര്‍ശനം സാദ്ധ്യമാ 
കണമെങ്കില്‍ ഇന്ദ്രിയങ്ങള്‍ അന്തര്‍മ്മുഖങ്ങളായി മനസ്സ്‌ ഏകാഗ്രപ്പെടണം. 
അക്കാര്യമാണു പദ്യത്തിലെ ഒന്നാംവരിയില്‍ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 
അപ്പോള്‍ ഇന്ദ്രിയങ്ങളുടെ അന്തര്‍മ്മുഖത, മനസ്സിന്റെ ഏകാഗ്രത, ആത്മ 
ദര്‍ശനം, പുറമേ സര്‍വ്വ്ത അദ്വൈത വസ്തുദര്‍ശനം ഇതാണു സത്യാനുഭവ 
ത്തിന്റെ ക്രമം. ഈ ശ്രമമാണ്‌ ഒന്നാം പദ്യത്തില്‍ തന്നെ മനോഹരമായി വിവ 
രിച്ചിരിക്കുന്നത്‌. 

സത്യം തെളിയുന്നവര്‍ പരമമായ ശാന്തി കണ്ടെത്തുന്നു എന്നാണടുത്ത 
പദ്യത്തിലെ പ്രതിപാദ്യം:- 


2 അകമുടലിന്നുമിന്ദ്രിയമൊടുള്ളമഴിഞ്ഞെഴുമീ- 
പ്പുകലിരവിന്നുമാദിയിലിരുന്നറിയുന്നറിവാം 
നകയിലിതൊക്കെയും ചുഴലവും തെളിയുന്ന നമു- 
ക്കകുടിലവൈഭവങ്ങളിലടങ്ങിയിരുന്നരുളാം. 

അകമുടലിന്നും- അന്തഃകരണത്തിനും, ബാഹൃശരീരത്തിനും, ഇന്ദ്രിയ 
മൊടുള്ളമഴിഞ്ഞെഴുമീപ്പകലിരവിന്നും- ഇന്ദ്രിയങ്ങളോടൊപ്പം മനസ്സു ശ്രമിച്ചു 
ണ്ടാകുന്ന പകലെന്നോ രാത്രിയെന്നോ ഭേദമില്ലാത്ത വിഷയാനുഭവങ്ങള്‍ക്കും; 
ആദിയിലിരുന്നറിയുന്നറിവാം - കേന്ദ്രമായി വര്‍ത്തിച്ചുകൊണ്ട്‌ ആരംഭം മുതല്‍ 
എല്ലാമറിയുന്ന ബോധമാകുന്ന; നകയില്‍ - രത്നത്തില്‍; ഇതൊക്കെയും- 
ഇതൊക്കെയടങ്ങുമെന്ന്‌; ചുഴലവും തെളിയുന്ന നമുക്ക്‌ - ചുറ്റും നോക്കിയ 
നുഭവിക്കുന്ന സത്യദര്‍ശികള്‍ക്ക്‌; അകുടില വൈഭവങ്ങളില്‍- മായാഭ്രമം ബാധി 
ക്കാത്തവണ്ണമുള്ള സ്വധര്‍മ്മാനുഷ്ഠാനങ്ങളില്‍; അടങ്ങിയിരുന്നുരുളാം- 
ഒതുങ്ങി ജീവിതം കഴിച്ചുകൂട്ടാം. 
അന്തഃകരണത്തിനും ബാഹൃശരീരത്തിനും ഇന്ദ്രിയങ്ങളോടൊപ്പം 
മനസ്സു ശ്രമിച്ചുണ്ടാകുന്ന പകലെന്നോ രാത്രിയെന്നോ ഭേദമില്ലാത്ത വിഷയാ 
നുഭവങ്ങള്‍ക്കും കേന്ദ്രമായി വര്‍ത്തിച്ചു കൊണ്ട്‌ ആരംഭംമുതല്‍ എല്ലാമറി 
യുന്ന ബോധമാകുന്ന രത്നത്തില്‍ ഇതൊക്കെയടങ്ങുമെന്നു ചുറ്റും നോക്കി 
യനുഭവിക്കുന്ന സത്യദര്‍ശികള്‍ക്ക്‌ മായാഭ്രമം ബാധിക്കാത്തവണ്ണമുള്ള സ്വ 
ധര്‍മ്മാനുഷ്ഠാനങ്ങളില്‍ ഒതുങ്ങി ജീവിതം കഴിച്ചുകൂട്ടാം. 


സതൃദര്‍ശനവും ശാന്തിയും 


അന്തഃകരണത്തിലും ബാഹൃശരീരത്തിലും ഇന്ദ്രിയങ്ങളിലും ഒതുങ്ങു 
ന്നവയാണ്‌ വിഷയാനുഭവങ്ങള്‍. അതുപോലെ പകലും രാത്രിയുമായി ജാഗ്ര 
ത്ത്‌, സ്വപ്നം, സുഷുപ്തി എന്ന മൂന്നവസ്ഥകളിലായി എല്ലാ വിഷയാനുഭവ 


346 (ശര?നാരായണ ഗുരുദേവക്യതികശി സന്മുര്ണഷ്യാഖ്യാനം - ഭാഗം I 





ങ്ങളും ഒതുങ്ങുന്നു. ഉണര്‍ന്നിരുന്ന്‌ ഇന്ദ്രിയങ്ങള്‍ വഴി പ്രപഞ്ചവിഷയങ്ങള്‍ 
അനുഭവിക്കുന്നതാണ്‌ ജാഗ്രത്ത്‌. ഉറക്കത്തില്‍ മനസ്സ്‌ സ്വയം വിഷയങ്ങളെ 
ഉണ്ടാക്കി അനുഭവിക്കുന്നതാണ്‌ സ്വപ്നം. ഗാഡനിദ്രയില്‍ ആണ്ടുസുഖിക്കു 
ന്നതാണ്‌ നിദ്ര. എല്ലാ പ്രപഞ്ചാനുഭവങ്ങളും ഈ മുന്നവസ്ഥയില്‍ ഉള്‍പ്പെ 
ടുന്നു. ഈ അനുഭവങ്ങളിലെല്ലാം സാരമായ വസ്തു ബോധം മാത്രമാണെന്നു 
ചിന്തിക്കുന്ന ആര്‍ക്കും തെളിയും. ബോധം ഇല്ലെന്നു വന്നാല്‍ പിന്നെ അനു 
ഭവം യാതൊന്നും അവശേഷിക്കുകയില്ല. അനുഭവങ്ങളെ ബോധപൂര്‍വ്വം മാറ്റി 
നോക്കിയാലോ ആനന്ദഘനവും തേജോരൂപവുമായ ബോധം ശുദ്ധമായി 
തെളിയുകയും ചെയ്യും. അങ്ങനെ തെളിയുന്ന ബോധം ജനിക്കാത്തതും മരി 
ക്കാത്തതുമായ സത്യമാണെന്ന്‌ അനുഭവിക്കാറാകും. ഇതനുഭവിച്ചവര്‍ക്കീജ 
ഗത്ത്‌ ബോധസത്യത്തിന്റെ ഒരിന്ദ്രജാലം മാത്രം. ചുറ്റും നോക്കി എല്ലാം ബോധ 
ത്തിന്റെ മായാ പ്രകടനമാണെന്ന്‌ അറിയുന്ന സത്യനിഷ്ഠന്മാര്‍ ഒന്നിലും 
മോഹിച്ചുപോകാതെ ശാന്തമായി സ്വധര്‍മ്മമനുഷ്ഠിച്ചു കാലം കഴിച്ചുകൂട്ടുന്നു. 
അവരുടെ ശാന്തിയെ ഭഞ്ജിക്കാന്‍ ലോകത്തൊരുശക്തിക്കും സാദ്ധ്യമല്ല 
തന്നെ. 


സത്യത്തെ മറച്ചു കൊണ്ടു പൊന്തുന്ന ഈ മായാ പ്രപഞ്ചം ദുരിത 
പൂര്‍ണ്ണമാണ്‌. സത്യമറിയുന്നയാള്‍ക്ക്‌ ഇവിടെ സുഖത്തിന്റെയോ ശാന്തിയു 
ടെയോ കണികപോലും കാണ്മാനില്ലെന്നാണിനി പ്രതിപാദിക്കുന്നത്‌.- 


3 അരുളിലണഞ്ഞിരുള്‍ത്തിരമുഴങ്ങിയെഴുന്ന കുളുര്‍- 
ന്നുരുമിഴി നാവിലമ്മണമുണര്‍ന്നതൊടും പിരിയും 
അര നിമിഷത്തിലിങ്ങിതിലിരുന്നു തികഞ്ഞു വരും 
ദുരിതസമുദ്രമിമ്പമിതിലെങ്ങു നമുക്കു ശിവ? 
അരുളില്‍- ആനന്ദസ്വരൂപമായ സത്യത്തില്‍; ഇരുള്‍ത്തിര-അജ്ഞാന 
ത്തിന്റെ തിരമാല; അണഞ്ഞ്‌-വന്നുകേറി; മുഴങ്ങിയെഴുന്ന-കോലാഹലമയ 
മായി പൊന്തുന്ന; കുളുര്‍ന്നുരുമിഴി-സുഖകരമെന്നുതോന്നിക്കുന്ന കടുത്ത ജഡ 
ദര്‍ശനം; നാവിലമ്മണമുണര്‍ന്ന്‌-ലാകിക സുഖത്തിനുള്ള കൊതി വര്‍ദ്ധിപ്പിച്ച്‌; 
അര നിമിഷത്തില്‍-അല്പസമയത്തിനുള്ളില്‍; അതൊടും പിരിയും- ആ 
കൊതിയുമായി ഇവിടെനിന്നു വേര്‍പിരിയും; ഇതിലിരുന്നു-വാസനാ രൂപമായ 
ഈ കൊതിയില്‍ നിന്ന്‌; തികഞ്ഞു വരും- പൊന്തിപ്പൊന്തി വരുന്ന; ദുരിതസമു 
ദ്രമിതില്‍- ജനനമരണദുരിതരുപമായ സംസാരസമുദ്രത്തില്‍; ശിവ-മംഗളരു 
പിയായ ഭഗവന്‍, നമുക്ക്‌ ഇമ്പമെങ്ങ്‌ - വിവേകികള്‍ക്കു സുഖമെവിടെ. 
ആനന്ദസ്വരൂപമായ സതൃത്തില്‍ അജ്ഞാനത്തിന്‍െറ തിരമാല 
വന്നുകേറി കോലാഹലമയമായി പൊന്തുന്ന സുഖകരമെന്നു തോന്നിക്കുന്ന 
കടുത്ത ജഡദര്‍ശനം ലൌകിക സുഖത്തിനുള്ള കൊതി വര്‍ദ്ധിപ്പിച്ച്‌ അല്‍പ 
സമയത്തി നുള്ളില്‍ ആ കൊതിയുമായി ഇവിടെനിന്ന്‌ വേര്‍പിരിയും. വാസനാ 
രൂപമായ ഈ കൊതിയില്‍നിന്ന്‌ പൊന്തിപ്പൊന്തിവരുന്ന ജനനമരണദുരിത 
രൂപമായ സംസാരസമുദ്രത്തില്‍, മംഗളരൂപിയായ ഭഗവന്‍, വിവേകികള്‍ക്കു 
സുഖമെവിടെ? 


(പ്രപഞ്ചസൃഷ്ടി 347 


ഇമ്പമിതിലെങ്ങു ശിവ! 


വിവേകികള്‍ക്ക്‌ ജനനമരണ രൂപമായ സംസാരത്തില്‍ എല്ലാം ദുഃഖ 
മാണ്‌. ആനന്ദഘനമായ ബോധമാണിവിടെ സത്യം. അതിനെക്കുറിച്ചുള്ള 
അജ്ഞതയാണ്‌ വിവിധ ജഡദര്‍ശനങ്ങള്‍ക്കു രൂപം കൊടുക്കുന്നത്‌. കോലാ 
ഹലമയമായ ഈ ജഡദര്‍ശനത്തില്‍ സുഖമുണ്ടെന്നു ശ്രമിച്ച്‌ മനുഷ്യര്‍ 
അതിന്റെ പിന്നാലെ പായുന്നു. ഫലമോ? കാര്യമായ സുഖമൊന്നും അനുഭ 
വിക്കാന്‍ കഴിയാതെ കൊതിമാത്രം ശേഖരിച്ചു കൊണ്ട്‌ ഇവിടെ നിന്നു 
പിരിഞ്ഞു പോകേണ്ടിവരുന്നു. ഈ കൊതിയാണു കര്‍മ്മവാസന അഥവാ 
വിഷയവാസന. വാസന വീണ്ടും വീണ്ടും ജനനമരണ രൂപമായ സംസാരബ 
ന്ധത്തിനു കാരണമായി ഭവിക്കുന്നു. ഇങ്ങനെ കര്‍മ്മവാസന ജനനം, മരണം, 
ഈ വലയത്തില്‍ കറങ്ങിത്തിരിയേണ്ടതായും വരും. സര്‍വ്വമംഗളരൂപിയായ 
ഭഗവാനെയറിയുന്ന വിവേകിക്ക്‌ ഇവിടെ ഈ കറക്കത്തില്‍ ദുരിതമല്ലാതെ 
മറ്റെന്തുകാണ്മാനുണ്ടാവും. അതുകൊണ്ടു വിവേകി വിഷയവാസന വര്‍ദ്ധി 
പ്പിക്കാതെ സദാമംഗളരൂപിയായ ഭഗവാനില്‍ ചേരാന്‍ കൊതിക്കുന്നു. 


എന്തായാലും വിഷയമോഹത്തെ ജയിക്കുക പ്രയാസം തന്നെ. ഭഗവാന്‍ 
അതിനു കരുണകാണിക്കണമെന്നാണിനി പ്രാര്‍ത്ഥിക്കുന്നത്‌;- 


4 ശിവ! ശിവ! മാര്രയില്‍ പലതരം ചിതറുന്ന വെളി- 
ക്കിവകളിലെങ്ങുമിങ്ങിതമറിഞ്ഞു നിറഞ്ഞരുളും 
ശിവ! ഭഗവാനെയും ചിതറുമാറു തികഞ്ഞു വരു- 
ന്നിവരൊടു പോരിനിന്നിയരുതേ കരുണാലയമേ! 
ശിവ, ശിവ- അല്ലയോ ഭഗവന്‍; മാത്രയില്‍- ഇന്ദ്രിയ വിഷയങ്ങളില്‍; 
വെളിക്ക്‌- പുറമേ; പലതരം ചിതറുന്നു- മനസ്സ്‌ പലതായി ഭിന്നിച്ചുഖേദിക്കുന്നു; 
ഇവകളിലെങ്ങും - ഈ മനസ്സിലും ഇന്ദ്രിയങ്ങളിലും വിഷയങ്ങളിലും അകവും 
പുറവും; ഇങ്ങിതമറിഞ്ഞു നിറഞ്ഞരുളും- ഇവിടെ അതാതിന്റെ ആഗ്രഹത്തി 
നൊത്ത്‌ തിങ്ങിവിങ്ങുന്ന; ഭഗവാനെയും- സത്യസ്വരുപത്തെയും; ശിവ- 
അല്ലയോ ഭഗവന്‍; ചിതറുമാറ്‌ - പലതാക്കി തോന്നിക്കുമാറ്‌; തികഞ്ഞു വരു 
ന്ന- പൊന്തിപ്പൊന്തിവരുന്ന; ഇവരോട്‌ ഈ ഇന്ദ്രിയ മനോവിഷയങ്ങളോട്‌; 
കരുണാലയമേ- കരുണാനിധിയായ ഭഗവന്‍; പോരിനിന്നിയരുതേ - മല്ലിടാന്‍ 
ഇനി ഇവനു കരുത്തില്ലെന്നറിയണേ. 
അല്ലയോ ഭഗവന്‍, ഇന്ദ്രിയവിഷയങ്ങളില്‍ പുറമേ മനസ്സ്‌ പലതായി 
ഭിന്നിച്ചു ഖേദിക്കുന്നു. ഈ മനസ്സിലും ഇന്ദ്രിയങ്ങളിലും വിഷയങ്ങളിലും 
അകവും പുറവും ഇവിടെ അതാതിന്റെ ആഗ്രഹത്തിനൊത്ത്‌ തിങ്ങിവിങ്ങുന്ന 
സത്യസ്വരുപത്തെയും അല്ലയോ ഭഗവന്‍, പലതാക്കിത്തോന്നിക്കുമാറ്‌ പൊന്തി 
പ്പൊന്തിവരുന്ന ഈ ഇന്ദ്രിയമനോവിഷയങ്ങളോട്‌, കരുണാനിധിയായ ഭഗ 
വന്‍, മല്ലിടാന്‍ ഇനി ഇവനു കരുത്തില്ലെന്നറിയണേ. 


ഭഗവത്‌ കാരുണ്യം 
മാത്ര എന്ന പദത്തിനു ഇന്ദ്രിയങ്ങളാല്‍ അളന്നുകുറിക്കപ്പെടുന്ന വിഷ 
യങ്ങള്‍ എന്നാണര്‍ത്ഥം. മനസ്സ്‌ ഇന്ദ്രിയങ്ങളില്‍ കൂടി പുറത്തു വരുമ്പോഴാണ്‌ 


348 ശാനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





വിഷയാനുഭവങ്ങളുണ്ടാകുന്നത്‌. അതോടെ മനസ്സ്‌ അനേകം വിഷയസങ്ക 
ല്പങ്ങളാല്‍ ചിന്നിച്ചിതറി ചഞ്ചലപ്പെടാന്‍ ഇടയാകുന്നു. ചഞ്ചലപ്പെടുന്ന 
മനസ്സ്‌ ദുഃഖിക്കും. ഏകാഗ്രപ്പെടുന്ന മനസ്സ്‌ ആത്മാനന്ദം അനുഭവിക്കും. 
ഇതാണ്‌ നിയമം. മനസ്സ്‌ വിഷയസങ്കല്പങ്ങളില്‍പെട്ടു ചിന്നിച്ചിതറുന്നതോടെ 
എങ്ങും ഇടതിങ്ങി വിളങ്ങുന്ന ബോധാനന്ദഘനമായ സത്യസ്വരൂപവും 
മറയ്ക്കപ്പെട്ടു പലതായി ത്തീര്‍ന്നതുപോലെ കാണാനിടവരും. ഈ ദുഃഖത്തില്‍ 
നിന്നൊഴിയാന്‍ ഒരു വഴിയേയുള്ളു. ഇന്ദ്രിയങ്ങളെ ബാഹൃവിഷയങ്ങളില്‍ 
നിന്നു പിന്‍വലിക്കണം. മനസ്സിനെ അന്തര്‍മ്മുഖമാക്കി ആത്മാവില്‍ ഉറപ്പി 
ക്കണം. പക്ഷെ ഇതത്ര എളുപ്പമല്ല. ദീര്‍ഘകാലം ഇവയോടൊക്കെ മല്ലി 
ട്ടാലേ ധീരനായ ഒരാള്‍ക്കിതിനു കരുത്തുണ്ടാവൂ. അതും ഭഗവത്‌ കാരുണ്യ 
മുണ്ടെങ്കിലേ പറ്റു. അതുകൊണ്ട്‌ മനോജയത്തിനായി യത്നിക്കുന്ന ഒരു 
ഭക്തന്‍ സദാ ഉണര്‍ന്നിരിക്കേണ്ടത്‌ ഈ ഭഗവത്‌ കാരുണ്യത്തിന്റെ നേരെ 
യാണ്‌. അഹങ്കാരം കുറച്ചുകുറച്ച്‌ ഭഗവാനോട്‌ പ്രാര്‍ത്ഥിക്കുകയല്ലാതെ ഇതിനു 
വേറെ മാര്‍ഗ്ഗമില്ല. ആ പ്രാര്‍ത്ഥനയാണ്‌ നാം പ്രസ്തുത പദ്യത്തില്‍ കാണു 
ന്നത്‌. 

ഈ പ്രപഞ്ചം ഭഗവാന്റെ കപടനാടകമാണെന്നറിഞ്ഞു മനസ്സ്‌ ഭഗവന്മ 
യമായിത്തീരണമെന്നാണിനി പ്രാര്‍ത്ഥന:- 


5 അലയുമിതൊക്കെയും കപടനാടകമെന്നറിയും- 
നിലയിലിരുന്നറിഞ്ഞഴിവതിന്നു നിനയ്ക്കുക നീ; 
തലയിലെഴും തരംഗനിര തള്ളി നിറഞ്ഞു മറ- 
ഞ്ഞലര്‍ശരവൈരി നിന്നുടെ പദങ്ങളിലെങ്ങിനിയാം? 
അലയുമിതൊക്കെയും-ചലിച്ച്‌ ഉണ്ടായി മറയുന്ന ഈ പ്രപഞ്ചമെല്ലാം; 
കപടനാടകമെന്നറിയും നിലയില്‍ - ഒരേ ഒരീശ്വരന്റെ മായാലീലയാണെന്ന 
റിയാന്‍ കഴിയത്തക്കവണ്ണം; ഇരുന്നറിഞ്ഞഴിവതിന്നു- മനസ്സേകാഗ്രപ്പെട്ടുറച്ച്‌ 
ആത്മസത്യം കണ്ട്‌ വിഷയ്രഭമം ഒഴിഞ്ഞുപോകാന്‍; നീ നിനയ്ക്കുക- അങ്ങു 
കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കുക; തലയിലെഴും തരംഗനുര - അങ്ങു ശിര 
സ്റിലണിയുന്ന ദേവഗംഗയുടെ തിരമാലകള്‍ അഥവാ ഭക്തശിരസ്സില്‍ വന്നു 
നിറയുന്ന അമൃതമയമായ കുണ്ഡലിനീപ്രാണധാര; നിറഞ്ഞു മറഞ്ഞ്‌ - ദേഹ 
മാകെ നിറഞ്ഞ്‌ ജഡദര്‍ശനം ഇല്ലാതായി; അലര്‍ശരവൈരി നിന്നുടെ- കാമനെ 
ചുട്ടെരിച്ച അങ്ങയുടെ; പദങ്ങളിലെങ്ങിനിയാം- കാലടികളില്‍ എന്നിനിചേ 
രാന്‍ ഭാഗ്യമുണ്ടാകും? 
ചലിച്ച്‌ ഉണ്ടായി മറയുന്ന ഈ പ്രപഞ്ചമെല്ലാം ഒരേ ഒരീശ്വരന്റെ മായാ 
ലീലയാണെന്നറിയാന്‍ കഴിയത്തക്കവണ്ണം മനസ്സേകാഗ്രപ്പെട്ടുറച്ച്‌ ആത്മസ 
ത്യം കണ്ടു വിഷയ്രഭമം ഒഴിഞ്ഞുപോകാന്‍ അങ്ങു കാരുണ്യപൂർവ്വം അനു 
ഗ്രഹിക്കുക. അങ്ങു ശിരസ്സിലണിയുന്ന ദേവഗംഗയുടെ തിരമാലകള്‍ അഥവാ 
ഭക്തശിരസ്സില്‍ വന്നുനിറയുന്ന അമൃതമയമായ കുണ്ഡലിനീപ്രാണധാര ദേഹ 
മാകെ നിറഞ്ഞു ജഡദര്‍ശനം ഇല്ലാതായി കാമനെ ചുട്ടെരിച്ച അങ്ങയുടെ 
കാലടികളില്‍ എന്നിനി ചേരാന്‍ ഭാഗ്യമുണ്ടാകും? 


(പപഞ്ചസ്യഷ്ടി 349 





പ്രപഞ്ചമാകുന്ന മായാലീല 


വസ്തുബോധം വന്നയാള്‍ക്ക്‌ ഈ പ്രപഞ്ചം സത്യസ്വരൂപന്റെ മായാ 
ലീല മാത്രമാണ്‌. പ്രപഞ്ചമായിക്കാണപ്പെടുന്ന ബോധാനന്ദഘനമായ വസ്തു 
വിന്‌ ഒരിടത്തും ഒരിക്കലും ഒരു കുറവും കൂടുതലും സംഭവിക്കുന്നില്ല. ഒരു 
നടന്‍ നാടകത്തില്‍ വിവിധ വേഷങ്ങള്‍ കൈക്കൊള്ളുകയും അഴിച്ചുമാറ്റു 
കയും ചെയ്യുന്നതുപോലെ ഒരേ പരമാത്മാവ്‌ സ്വന്തം ശക്തിയെ അവലംബിച്ച്‌ 
സുര്യചന്ദ്രമനുഷ്യപക്ഷിമൃഗാദി വിവിധ വേഷങ്ങള്‍ അംഗീകരിക്കുന്നു; ഉപേ 
ക്ഷിക്കുന്നു; വീണ്ടും അംഗീകരിക്കുന്നു; ഉപേക്ഷിക്കുന്നു; ഇതാണു പ്രപഞ്ച 
മാകുന്ന കപടനാടകം. വേഷം കെട്ടുന്നതുകൊണ്ടോ അഴിച്ചുകളയുന്നതു 
കൊണ്ടോ കഥാപാത്രത്തിന്റെ ദുഃഖമോ സുഖമോ ഒന്നും യഥാര്‍ത്ഥത്തില്‍ 
സംഭവിക്കുന്നില്ലല്ലോ. അതുപോലെ ബോധസ്വരൂപമായ വസ്തുവില്‍ ജഡ 
രൂപങ്ങള്‍ ഉണ്ടായി മറയുന്നതുകൊണ്ട്‌ വസ്തുവിന്‌ ഒരു കേടും സംഭവിക്കു 
ന്നില്ലെങ്കില്‍ ജനനമരണ സുഖദുഃഖങ്ങളെല്ലാം ഈ നാടകത്തിന്റെ രഹസ്യമ 
റിയാത്തതുകൊണ്ടുണ്ടാകുന്ന ശ്രമമാണെന്നു പറയേണ്ടതില്ലല്ലോ. അപ്പോള്‍ 
ഈ രഹസ്യം അറിയുന്നയാള്‍ക്കു ഒരിടത്തും മനസ്സിളകിപ്പോകേണ്ട കാര്യമി 
ല്ല. അതറിയുന്ന മനസ്സ്‌ ഉള്ളില്‍ ഏകാഗ്രപ്പെട്ടുറയ്ക്കുന്നതോടെ അമൃതമയ 
മായ കുണ്ഡലിനീപ്രാണധാര ഭക്തശിരസ്സിലും തുടര്‍ന്നു ദേഹത്തിലും റി 
നിറയുന്നു. അതോടെ ജഡദര്‍ശനം മാറി സമാധിയില്‍ ബോധസത്യം തെളി 
ഞ്ഞനുഭവിക്കാറുമാകുന്നു. ദേവഗംഗ കുണ്ഡലിനീപ്രാണധാരയുടെ പ്രതീ 
കമാണെന്നു നാം മറ്റു സ്ഥലങ്ങളിലും മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഈ അനു 
ഭവം ഉണ്ടാകാന്‍ കനിഞ്ഞരുളണമെന്നാണു ഭക്തന്റെ പ്രാര്‍ത്ഥന. 


എന്തായാലും തന്റെ മനസ്സ്‌ ഇനിമേല്‍ ഭഗവാങ്കല്‍ ഉറപ്പിച്ചുനിറുത്താന്‍ 
തീരുമാനിച്ചു എന്നാണ്‌ ഭക്തന്‍ ഇനി അറിയിക്കുന്നത്‌:- 


6 ഇനിയലയാതെ നിന്തിരുവടിക്കടിയന്‍ ദിനവും 
മനമലരിട്ടു കുമ്പിടുമിതിങ്ങറിയുന്നതു നീ; 
ജനനമെടുത്തു ഞാനിതുകളില്‍ പലതായി വല- 
ഞ്ഞനിശമെനിക്കിവണ്ണമൊരു വേദനയില്ല പരം. 


ഇനിയലയാതെ- ഇനിമേല്‍ വിഷയങ്ങളില്‍ മനസ്സു ചഞ്ചലമായി ഉഴലാന്‍ 
ഇടയാകാതെ; അടിയന്‍-ഈ ഭക്തദാസന്‍; ദിനവും-ദിവസേന; നിന്തിരുവടിക്ക്‌ 
- അങ്ങയുടെ പാദങ്ങളില്‍; മനമലരിട്ടുകുമ്പിടും-മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി 
നമിക്കും; ഇതിങ്ങറിയുന്നതു നീ -ഇക്കാര്യം അവിടന്നറിയുന്നുണ്ട്‌; ജനനമെ 
ടുത്ത്‌ - മനുഷ്യജന്മം കിട്ടിയിട്ടും ഇതുവരെ; അനിശം - എപ്പോഴും; ഞാന്‍ 
ഇതുകളില്‍- മന്ദബുദ്ധിയായ ഞാന്‍ ഈ ഇന്ദ്രിയങ്ങളിലും വിഷയങ്ങളിലും; 
പലതായി വലഞ്ഞു- പലതുകണ്ടു ദുഃഖിക്കാനിടയായി; എനിക്കിവണ്ണമൊരു 
വേദനയില്ല പരം- എനിക്കിതുപോലൊരു വേദന വേറെയില്ലതന്നെ. 


ഇനിമേല്‍ വിഷയങ്ങളില്‍ മനസ്സു ചഞ്ചലമായി ഉഴലാന്‍ ഇടയാകാതെ 
ഈ ഭക്തദാസന്‍ ദിവസേന അങ്ങയുടെ പാദങ്ങളില്‍ മനസ്സിനെ ഏകാഗ്രപ്പെ 
ടുത്തി നമിക്കും. ഇക്കാര്യം അവിടുന്നറിയുന്നുണ്ട്‌. മനുഷ്യജന്മം കിട്ടിയിട്ടും 


350 ശ്ര?മാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം / 


ഇതുവരെ എപ്പോഴും മന്ദബുദ്ധിയായ ഞാന്‍ ഈ ഇന്ദ്രിയങ്ങളിലും വിഷയ 
ങ്ങളിലും പലതുകണ്ടു ദുഃഖിക്കാനിടയായി. എനിക്കിതുപോലൊരു വേദന 
വേറെ ഇല്ലതന്നെ. 


മനമലരിട്ടുകുമ്പിടും മനസ്സാകുന്ന പൂവ്‌ പറിച്ചു ഭഗവാനര്‍ച്ചിക്കുന്നതാണു 
ഏററവും വലിയ ഭഗവത്പൂജ. “മനമലര്‍ കൊയ്തു മഹേശ്വരപുജ ചെയ്യും മ 
നുജനു മറെറാരുവേല ചെയ്തിടേണ്ട്‌ .എന്നു ഗുരുദേവന്‍ തന്നെ ആത്മോപ 
ദേശതകത്തില്‍ വെളിപ്പെടുത്തിയിട്ടുണ്ട്‌. എന്താണീ “മനമലരിട്ടുകുമ്പിടല്‍'. 
ഇന്ദ്രിയങ്ങള്‍ മനസ്സിന്‌ ഇവിടെ പല കാഴ്ചകള്‍ ഉണ്ടാക്കിത്തീര്‍ക്കുന്നു. മന 
സ്സിനിങ്ങനെ പല കാഴ്ചകള്‍ കാണാനിടവരുമ്പോള്‍ ആ കാഴ്ചകളെ ഭഗ 
വാനര്‍പ്പിക്കണം. എന്നുവച്ചാല്‍? ആ ഓരോ കാഴ്ചയും ഭഗവാന്‍െറ തന്നെ 
രൂപമാണെന്നു ഭാവന ചെയ്യണം. കാണുന്നതൊക്കെ ഭഗവദ്രൂപം. കേള്‍ക്കു 
ന്നതൊക്കെ ഭഗവന്നാമം. ചെയ്യുന്നതൊക്കെ ഭഗവദാരാധന. ഇങ്ങനെ മനസ്സ്‌ 
ഭഗവന്മയമായിത്തീരുന്നതാണ്‌ “മനമലരിട്ടുകുമ്പിടല്‍'. ഇവിടെ സത്യമൊന്നേ 
യുള്ളൂവെന്നു കണ്ടവര്‍ തമ്പേറടിച്ചു ഘോഷിക്കുന്നു. അപ്പോള്‍ പലതു കാണു 
ന്നതല്ലേ ഏററവും വലിയ അപരാധം. മനസ്സിന്‍െറ ആ പല കാഴ്ചകളെ ഭഗ 
വന്മയമാക്കുകയാണു “മനമലര്‍ കൊയ്തു മഹേശ്വരപൂജ ചെയ്യല്‍”. മനുഷ്യ 
ജന്മം കിട്ടിയിട്ടും തനിക്കാദ്യമേ അതു കഴിയാത്തതില്‍ ഭക്തഹൃദയം വേദനി 
ക്കുന്നു. എന്തായാലും ഇനി താനതിനു ദ്ൃഡനിശ്ചയം ചെയ്തുകഴിഞ്ഞു 
എന്നാണ്‌ ഭക്തന്‍ ഭഗവാനെ അറിയിക്കുന്നത്‌. 


മനുഷ്യദേഹം ഭഗവന്നാമജപത്തിനുള്ള ഉപകരണമാണെന്നത്രേ ഭക്തന്‍ 
ഇനി വെളിപ്പെടുത്തുന്നത്‌:- 


7 അപരമിതൊക്കെയും പരിചയിക്കുമതിങ്കലിരു- 
ന്നപജയമായണഞ്ഞിതിതു കണ്ടറി നീ മനമേ! 
ജപപടമംഗമാമിതിലിരുന്നു ജപിക്കുകിലി- 
ങ്ങുപരതിവന്നുചേരുമകതാരിലൊരിമ്പമതാം 


മനമേ - ഇപ്പോഴും വിഷയങ്ങളെ ചിന്തിച്ചു ചലിക്കാന്‍ കൊതിക്കുന്ന 
മനസ്സേ; അപരമിതൊക്കെയും പരിചയിക്കുമതിങ്കലിരുന്ന്‌ - സത്യസ്വരുപമ 
ല്ലെന്നു കരുതി അനുഭവിക്കുന്ന മററനുഭവങ്ങളില്‍ നിന്ന്‌; അപജയമായ്‌ - 
പരാജയപ്പെട്ടാണ്‌; ഇതണഞ്ഞത്‌ - ഭഗവത്പദങ്ങളില്‍ പററിച്ചേര്‍ന്ന്‌; നീ ഇതു 
കണ്ടറി - നിനക്ക്‌ ഇതു നല്ലപോലെ ഓര്‍മ്മവേണം; ജപപടമംഗമാം - 
ഭഗവന്നാമമുച്ചരിച്ചിരിക്കാനുള്ള ഇരിപ്പിടമാണ്‌ ഈ ശരീരം; ഇതിലിരുന്നു 
ജപിക്കുകില്‍ - ഈ മനുഷ്യശരീരത്തിലിരുന്നു നിരന്തരം ഭഗവന്നാമം 
ജപിക്കുകയാണെങ്കില്‍; ഇങ്ങുപരതിവന്നുചേരും - ഈ ജീവിതത്തില്‍ത്തന്നെ 
മനസ്സിന്‍െറ വിഷയ്രഭമം തീര്‍ന്ന്‌ ആത്മാനന്ദം അനുഭവിക്കാറാകും; അക 
താരിലൊരിമ്പമതാം - മനസ്സിനു പൂര്‍ണ്ണമായ ധന്യത വരുന്ന കാര്യമാണത്‌. 


ഇപ്പോഴും വിഷയങ്ങളെ ചിന്തിച്ചു ചലിക്കാന്‍ കൊതിക്കുന്ന മനസ്സേ. 
സത്യസ്വരൂപമല്ലെന്നു കരുതി അനുഭവിക്കുന്ന മററനുഭവങ്ങളില്‍നിന്ന്‌ 
പരാജയപ്പെട്ടാണ്‌ ഭഗവത്പാദങ്ങളില്‍ പററിച്ചേര്‍ന്നത്‌. നിനക്കിതു നല്ലപോലെ 


ഥ്ചപഞ്ച/സ്യഷ്ടി 351 


ഓര്‍മ്മവേണം. ഭഗവന്നാമുമുച്ചരിച്ചിരിക്കാനുള്ള ഇരിപ്പിടമാണ്‌ ഈ ശരീരം. 
ഈ മനുഷ്യശരീരത്തിലിരുന്നു നിരന്തരം ഭഗവന്നാമം ജപിക്കുകയാണെങ്കില്‍ 
മനസ്സിന്‍െറ വിഷയ്രഭമം തീര്‍ന്ന്‌ ആത്മാനന്ദം അനുഭവിക്കാറാകും. മനസ്സിനു 
പൂര്‍ണ്ണമായ ധന്യത വരുന്ന കാര്യമാണിത്‌. 


അകതാരിലൊരിമ്പമതാം 


വിഷയാനുഭവങ്ങള്‍ എന്തൊക്കെ നേടിയാലും മനസ്സിനൊരിക്കലും 
തൃപ്തിയോ കാര്യമായ സുഖമോ ലഭിക്കുന്നതല്ല. മാത്രമല്ല നൈമിഷികമായ 
ഏതു വിഷയസുഖവും തുടര്‍ച്ചയായ ദുഃഖത്തിനു കാരണമായും ഭവിക്കും. 
അങ്ങനെ കുറെയൊക്കെ അനുഭവിച്ചു മടുത്താണു മനസ്സ്‌ വിഷയങ്ങ ളില്‍ 
നിന്നും പിന്മാറി “മനമലരിട്ടു ഭഗവാനെ കുമ്പിടാന്‍ തീരുമാനിച്ചത്‌. എന്നിട്ടും 
വിഷയാവാസന ശമിക്കുന്നില്ല. ആത്മാനന്ദം അറിയായ്കയാണിതിനു 
കാരണം. മനുഷ്യശരീരം മൃഗങ്ങളെപ്പോലെ ഇന്ദ്രിയസുഖങ്ങള്‍ക്കുവേണ്ടി 
വലിച്ചെറിയാനുള്ളതല്ല. തന്നില്‍ കുടികൊള്ളുന്ന ഈശ്വരനെ കാണാന്‍ 
കരുത്തുള്ള ഉപകരണമാണിത്‌. ഈ ശരീരം ഭഗവന്നാമം ജപിക്കാനായി 
ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടമാണ്‌. ”ജപപടം'എന്നതിന്‌ ജപിക്കാനിരിക്കാനുള്ള 
വസ്ത്രം എന്നാണര്‍ത്ഥം. 


മനുഷ്യദേഹമാകുന്ന ആസനത്തിലിരുന്നു സദാ നാമജപം തുടരുമെ 
ങ്കില്‍ തീര്‍ച്ചയായും ഉപരതി വന്നുചേരും. വിഷയോന്മുഖമായ മനസ്സിന്‍െറ 
ഉപശമവും ആത്മോന്മുഖമായ മനസ്സിന്‍െറ ആനന്ദാനുഭവവുമാണ്‌ ഉപരതി. 
ഉപരതി വരുന്നതോടെ ഇതില്‍ കവിഞ്ഞൊരു സുഖം ഇവിടെയിനി കിട്ടാനി 
ല്ലെന്നു മനസ്സിനു ബോദ്ധ്യമാകുന്നു. ജീവിതം ധന്യമായെന്നും അനുഭവിക്കാ 
റാകുന്നു. ഉപരതിക്കുവേണ്ടി യത്നിക്കാത്ത മനുഷ്യജന്മം നിഷ്ഫലമെന്നു 
താല്‍പര്യം. 


അദ്വൈതസത്യം അനുഭവിക്കാത്തിടത്തോളം സംസാരശൃംഖല 
തുടരാനിടവരുമെന്നാണിനി പറയുന്നത്‌. 


8 അതുമിതുമെന്നുമുന്നുക നിമിത്തമിതിങ്കലെഴും- 
പതിപശുപാശമിങ്ങിതു പരമ്പരയായഴിയും 
മതി കതിരൊടു മണ്ണൊളിവിയത്തനിലന്‍ ജലവും 
പതിയുടെ രൂപമെന്നിഹ നമിച്ചു പദം പണിയാം. 


അതുമിതുമെന്നുമുന്നുകനിമിത്തം - ഞാന്‍, നീ ബന്ധുക്കള്‍, വീട, ധനം 
ഇങ്ങനെ പലതും ചിന്തിച്ചു കഴിഞ്ഞു കൂടുന്നതുകൊണ്ട്‌; ഇതിങ്കലെഴും പതി- 
ഈ ജഡ്രപപഞ്ചത്തില്‍ മമതാബദ്ധനായിത്തീരുന്ന ജീവന്‍; പശു- വിഷയങ്ങ 
ളില്‍ മേയുന്ന പശുവായും; പാശം - അവയോടുള്ള മമത പാശമായും; ഇങ്ങ്‌ 
ഇത്‌ - ഇവിടെ ഈ സംസാരബന്ധം; പരമ്പരയായഴിയും - മാറിമാറി വന്നും 
പോയും തുടരും; മതി കതിരൊടു - ബുദ്ധിയോടും അഹങ്കാരത്തോടുമൊപ്പം; 
മണ്ണൊളിവിയത്തനിലന്‍ ജലം - ഭൂമി, ആകാശം, വായു, അഗ്നി, വെള്ളം 
എന്നീ പഞ്ചഭുതങ്ങളും; പതിയുടെ രൂപമെന്നിഹ-സത്യസ്വരുപനായ ജഗദീശ്വ 
രന്‍െറ രൂപഭേദങ്ങളാണെന്ന്‌ ഇവിടെവച്ച്‌; നിനച്ചു - നല്ലവണ്ണമറിഞ്ഞ്‌; പദം 
പണിയാം - ഭഗവാന്‍െറ കാലടി വണങ്ങുകയാണു വേണ്ടത്‌. 


352 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം / 


ഞാന്‍, നീ, ബന്ധുക്കള്‍, വീട, ധനം ഇങ്ങനെ പലതും ചിന്തിച്ചു കഴി 
ഞ്ഞുകൂടുന്നതുകൊണ്ട്‌ ഈ ജഡപ്രപഞ്ചത്തില്‍ മമതാബദ്ധനായിത്തീരുന്ന 
ജീവന്‍ വിഷയങ്ങളില്‍ മേയുന്ന പശുവായും അവയോടുള്ള മമത പാശമായും 
ഇവിടെ ഈ സംസാരബന്ധം മാറിമാറി വന്നും പോയും തുടരും. ബുദ്ധി 
യോടും അഹങ്കാരത്തോടുമൊപ്പം ഭൂമി, ആകാശം, വായു അഗ്നി, വെള്ളം 
എന്നീ പഞ്ചഭൂതങ്ങളും സത്യസ്വരൂപനായ ഭഗവാന്‍െറ രൂപഭേദങ്ങളാണെ 
ന്നിവിടെവച്ചുനല്ലവണ്ണമറിഞ്ഞ്‌ ഭഗവാന്‍െറ കാലടി വണങ്ങുകയാണ്‌ വേണ്ടത്‌. 


ഇതുപരമ്പരയായഴിയും 


പശുപതി, പശു, പാശം ഇതാണു പ്രപഞ്ച വ്യവസ്ഥ. ഈശ്വരന്‍, ജീ 
വന്‍, സംസാരബന്ധം ഇവയാണു പശുപതി, പശു, പാശം എന്നിവ. ഇവിടെ 
വിഷയങ്ങളില്‍ മേഞ്ഞു നടക്കുന്നതുകൊണ്ടാണു ജീവനു പശുത്വം വന്നു 
ചേര്‍ന്നത്‌. ജീവന്‍ യഥാര്‍ത്ഥത്തില്‍ പശുപതിയുടെതന്നെ അംശമാണ്‌. ഈ 
അംശത്തിനു വിഷയങ്ങളോടു മമതാബന്ധം വന്നുചേരുമ്പോഴാണ്‌ അതു പ 
ശുവായി മാറുന്നത്‌. അതുകൊണ്ടു ശ്ലോകത്തില്‍ “ഇതിങ്കലെഴുംപതി' മമതാ 
ബദ്ധനായ ജീവനാണ്‌. നാലാം വരിയിലെ പതി സാക്ഷാത്‌ പശുപതിയും. പ 
ശുവായ ജീവന്‍ പലതുകണ്ടു മമതാബദ്ധനായി കഴിയുന്നിടത്തോളം ജനന 
മരണരുപമായ സംസാരബന്ധം തുടര്‍ന്നുകൊണ്ടേയിരിക്കും. ഇതു മാറാന്‍ 
ഒരുവഴിയേയുള്ളൂ. പഞ്ചഭൂതങ്ങളും അവയുടെ കുടിക്കലര്‍പ്പായ പ്രപഞ്ചവും 
എല്ലാം ഒരേ പശുപതിയുടെ രൂപഭേദങ്ങള്‍തന്നെയെന്നു യുക്തിവിചാരം ചെ 
യ്തും ധ്യാനിച്ചും അനുഭവിക്കാന്‍ ശ്രമിക്കണം. അങ്ങനെ അദ്വൈതസ്വരൂപ 
നായ പശുപതിയുടെ ചരണങ്ങളില്‍ പൂര്‍ണ്ണമായും അഭയം തേടിയാലല്ലാതെ 
ഈ സംസാരച്ക്രഭമം തീരുന്നതല്ല. 


ആഭരണങ്ങളില്‍ സ്വര്‍ണ്ണമെന്നപോലെ ജഗത്രൂപങ്ങളില്‍ സര്‍വ്വത്ര 
വ്യാപിച്ചുനില്‍ക്കുന്ന അദ്വയവസ്തുവാണ്‌ ജഗദീശ്വരന്‍ എന്നാണിനി 
വെളിപ്പെടുത്തുന്നത്‌:- 


9 പണിപലതായ്‌ വരുന്ന കനകത്തിലിരുന്നതുപോ- 
ലണിമിഴികൊണ്ടു നിര്‍മ്മിതമിതൊക്കെയുമത്ഭുതമാം 
അണിയണമെന്നെ നിന്തിരുവടിക്ക,ടിയന്‍മലരാ- 
മണിയണിയായ്‌ നിരന്നു തിരയററുയരും കടലേ! 


പണിപലതായ്‌ വരുന്ന കനകത്തില്‍ - പണിചെയ്തു പല ആഭരണരുപ 
ത്തില്‍ വേര്‍തിരിയുന്ന സ്വര്‍ണ്ണത്തില്‍; ഇരുന്നതുപോല്‍-സര്‍വ്വത്ര സ്വര്‍ണ്ണം 
വസ്തുവായി വിളങ്ങുന്നതുപോലെ; അണിമിഴികൊണ്ടു നിര്‍മ്മിതമിതൊ 
ക്കെയും-മായാമയമായ കടാക്ഷംകൊണ്ടു ഭഗവാന്‍ തന്നിലുണ്ടെന്നു തോന്നി 
ച്ചിരുന്ന ഈ പ്രപഞ്ചമെല്ലാം; അത്ഭുതമാം-ആശ്ചര്യമെന്നേ പറയേണ്ടു; നിന്തി 
രുവടിക്ക്‌-അവിടത്തെ പാദങ്ങള്‍ക്ക്‌; അടിയന്‍ - ഈ ഭക്തദാസന്‍; മലരാം - 
സ്വയം പുവായി അര്‍പ്പിക്കപ്പെടുന്നു; അണിയണിയായ്‌ നിരന്നു തിരയററുയരും 
കടലേ - നിരനിരയായി പ്രപഞ്ചഘടകങ്ങളെ സ്വയം ഒരു ചലനവുംകൂടാതെ 
പ്രകടമാക്കി ലയിപ്പിക്കുന്ന അല്ലയോ ബോധസമുദ്രമേ; എന്നെ അണിയണം 
- അങ്ങയുടെ പാദങ്ങളില്‍ അര്‍പ്പിതനായിരിക്കുന്ന എന്നെ അംഗീകരിക്കണം. 


പ്രപഞ്ചസൃഷ്ടി 353 


പണിചെയ്തു പല ആഭരണരൂപത്തില്‍ വേര്‍തിരിയുന്ന സ്വര്‍ണ്ണത്തില്‍ 
സര്‍വ്വത്ര സ്വര്‍ണ്ണം വസ്തുവായി വിളങ്ങുന്നതുപോലെ മായാമയമായ 
കടാക്ഷംകൊണ്ടു ഭഗവാന്‍ തന്നില്‍ ഉണ്ടെന്നു തോന്നിച്ചിരിക്കുന്ന ഈ 
പ്രപഞ്ചമെല്ലാം ആശ്ചര്യമെന്നേ പറയേണ്ടു. അവിടത്തെ പാദങ്ങള്‍ക്ക്‌ ഈ 
ഭക്തദാസന്‍ സ്വയം പൂവായി അര്‍പ്പിക്കപ്പെടുന്നു. നിരനിരയായി പ്രപഞ്ച 
ഘടകങ്ങളെ സ്വയം ഒരു ചലനവുംകുടാതെ പ്രകടമാക്കി ലയിപ്പിക്കുന്ന 
അല്ലയോ ബോധസമുദ്രമേ, അങ്ങയുടെ പാദങ്ങളില്‍ അര്‍പ്പിതനായിരിക്കുന്ന 
എന്നെ അംഗീകരിക്കണം. 


തിരയററുയരും കടലേ! 


ബോധസമുദ്രമായ സത്യം അഖണ്ഡവും അചഞ്ചലവുമാണ്‌. സത്യ 
ത്തിന്‍റെ ഈ അഖണ്ഡതയ്ക്കോ അചഞ്ചലതയ്ക്കോ ഒരു കേടും വരാതെ 
യാണ്‌ അനന്തകോടി പ്രപഞ്ചഘടകങ്ങള്‍ അതില്‍ പൊന്തുന്നതും മറയുന്നതും. 
ആഭരണങ്ങളില്‍ സ്വര്‍ണ്ണമെന്നപോലെ ഈ പ്രപഞ്ചഘടകങ്ങളിലെല്ലാം 
വസ്തു ബോധസ്വരുപമായ സത്യംമാത്രം. പക്ഷെ സ്വര്‍ണ്ണം തന്‍െറ അഖ 
ണ്ഡത നശിപ്പിച്ചിട്ടാണ്‌ ആഭരണങ്ങളായി മാറുന്നത്‌. പരമസത്യത്തിനാകട്ടെ 
അഖണ്ഡതയ്ക്ക്‌ ഒരു കേടും ഒരിക്കലും സംഭവിക്കുന്നില്ല. പിന്നെയെങ്ങനെ 
യാണീ പ്രപഞ്ചഘടകങ്ങളെ പൊന്തിച്ചു കാട്ടുന്നത്‌. തന്‍െറ മായാശക്തി 
കൊണ്ട്‌ മരുഭൂമിയില്‍ കാനല്‍ജലംപോലെ പ്രപഞ്ചം തന്നില്‍ ഉണ്ടെന്നു 
തോന്നിക്കുകയാണു ചെയ്യുന്നത്‌. ഈ സൃഷ്ടിയുടെ മായാസ്വരുപം വെളിപ്പെ 
ടുത്താനാണ്‌ “അണിമിഴികൊണ്ടു നിര്‍മ്മിതം” എന്നു പറഞ്ഞിരിക്കുന്നത്‌. ഒരേ 
ഈശ്വരസത്തയില്‍ പലതുണ്ടെന്നു തോന്നിക്കുന്ന ഈ മായയെ ജയിക്കാന്‍ 
ഒരു മാര്‍ഗ്ഗമേയുള്ളു. സമ്പൂര്‍ണ്ണ ഭഗവദര്‍പ്പണം. ഒരു പൂ പറിച്ച്‌ ഭഗവാന്‍െറ പാദ 
ങ്ങളിലര്‍പ്പിക്കുമ്പോലെ ജീവിതപുഷ്പത്തെ ആ പാദങ്ങളില്‍ അര്‍പ്പിക്കുക. 
അപ്പോള്‍ അവിടുന്നംഗീകരിക്കും. അതോടെ ജീവിതക്ലേശവും മാറിക്കിട്ടും. 


ഈ ദേഹം വിട്ടുപോകുന്നതിനു മുമ്പുതന്നെ ഭഗവാന്‍ തന്നെ അംഗീ 
കരിച്ചു കാരുണ്യം അനുഭവപ്പെടുത്തിത്തരണമെന്നു പ്രാര്‍ത്ഥിച്ചുകൊണ്ടു 
ഭക്തന്‍ സ്തോത്രം അവസാനിപ്പിക്കുകയാണു പത്താം ശ്ലോകത്തില്‍.- 


10 കടലിലെഴും തരംഗനിരപോലെ കലങ്ങിവരു- 
ന്നുടനുടനുള്ളഴിഞ്ഞു പലപറെറാഴിയുന്നതുപോല്‍ 
ഘടപടമെന്നെടുത്തിഹ തൊടുത്തു വഴക്കിടുമീ 
കുടമുടയുന്നതിന്നകമെടുത്തരുളീടണമേ! 

കടലിലെഴും തരംഗനിരപോലെ - സമുദ്രത്തില്‍ ഒന്നിനു പിന്‍പ്‌ ഒന്നായി 
പൊന്തിവരുന്ന തിരമാലപോലെ; കലങ്ങിവരുന്നു - മനസ്സിനെ ഇളക്കിമറിച്ചു 
കൊണ്ടു വിഷയസകങ്കല്‍പങ്ങള്‍ പാഞ്ഞുവരുന്നു; ഉടനുടന്‍ - അപ്പോഴൊക്കെ; 
ഉള്ളഴിഞ്ഞ്‌ - മനസ്സിന്‍െറ ഭ്രമം തീര്‍ന്ന്‌; പലപറെറാഴിയുന്നതുപോല്‍ - പല 
മമതാബന്ധങ്ങളും മാറിപ്പോകുന്ന മട്ടില്‍; ഘടപടമെന്നെടുത്തിഹതൊടുത്തു 
വഴക്കിടുമീ - ഇതു കുടം, ഇതു വസ്ത്രം എന്ന്‌ പലതുകാട്ടി ഈ ജീവിതത്തില്‍ 
അവയോടു ബന്ധപ്പെടുത്തിമമതയുണ്ടാക്കുന്ന; ഈ കുടമുടയുന്നതിന്നകം - 


74-2003 23 


354. ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





ജഡമായ ഈ ദേഹം വീഴുന്നതിനു മുമ്പ്‌; എടുത്തരുളീടണമേ - അങ്ങയുടെ 
പാദങ്ങളില്‍ അര്‍പ്പിതനായ എന്നെ അംഗീകരിച്ചനുഗ്രഹിക്കേണമേ 
സമുദ്രത്തില്‍ ഒന്നിനുപിന്‍പ്‌ ഒന്നായി പൊന്തിവരുന്ന തിരമാലപോലെ 

മനസ്സിനെ ഇളക്കിമറിച്ചുകൊണ്ട്‌ വിഷയസങ്കല്‍പങ്ങള്‍ പാഞ്ഞുവരുന്നു. 
അപ്പോഴൊക്കെ മനസ്സിന്‍െറ ഭ്രമം തീര്‍ന്ന്‌ പല മമതാബന്ധങ്ങളും മാറിപ്പോ 
കുന്നമട്ടില്‍, ഇതു കുടം, ഇതു വസ്ത്രം എന്നു പലതുകാട്ടി ഈ ജീവിത 
ത്തില്‍ അവയോടു ബന്ധപ്പെടുത്തി മമതയുണ്ടാക്കുന്ന ജഡമായ ഈ ദേഹം 
വീഴുന്നതിനുമുമ്പ്‌ അങ്ങയുടെ പാദങ്ങളില്‍ അര്‍പ്പിതനായ എന്നെ അംഗീക 
രിച്ചനുഗ്രഹിക്കേണമേ. 


എടുത്തരുളീടണമേ 


ഒരു സത്യാന്വേഷി എത്രയൊക്കെ കിണഞ്ഞു പരിശ്രമിച്ചാലും ഭഗവത്‌ 
കാരുണ്യം കൂടിയുണ്ടെങ്കിലേ മനസ്സിന്‍െറ വിഷയസങ്കല്‍പങ്ങളെ ജയിക്കാന്‍ 
പററൂ. ഭഗവത്‌ കാരുണ്യമോ സര്‍വ്വാര്‍പ്പണം കൊണ്ടല്ലാതെ അനുഭവപ്പെടുക 
യില്ല. ഞാന്‍, ഞാന്‍ എന്ന അഹങ്കാരവും എന്‍േറത്‌ എന്‍േറത്‌ എന്ന മമതാ 
ബന്ധവും കുറഞ്ഞ്‌ ഭഗവാന്‍, ഭഗവാന്‍ എന്നിങ്ങനെ എല്ലാററിലും ഈശ്വര 
നെ ദര്‍ശിക്കുന്നതാണ്‌ സര്‍വ്വാര്‍പ്പണം. സ്വന്തം ദേഹത്തിലുള്ള മമതയാണ്‌ 
ററു ജഡപദാര്‍ത്ഥങ്ങളോടുള്ള മമതയ്ക്കു ഹേതു. അതുകൊണ്ട്‌ ആദ്യമായി 
സ്വദേഹംതന്നെ ഭഗവാനര്‍പ്പിക്കണം. അപ്പോള്‍ അതുമായി ബന്ധപ്പെട്ട എല്ലാം 
ഈശ്വരന്‍േറതായി അനുഭവിക്കാന്‍ കഴിയും. ഈ സര്‍വ്വാര്‍പ്പണ ബുദ്ധിവ 
ന്നാല്‍ കാരുണ്യം അനുഭവപ്പെടും. എങ്ങനെയാണു കാരുണ്യം അനുഭവപ്പെ 
ടുക? ആനന്ദസ്വരുപിയായ ഭഗവാന്‍ സകലരുടെയും ഉള്ളില്‍ സ്ഥിതിചെയ്യു 
ന്നു എന്നാണല്ലോ ശാസ്ത്രസിദ്ധാന്തം. സര്‍വ്വാര്‍പ്പണബുദ്ധിവന്നയാള്‍ക്ക്‌ നി 
രപേക്ഷമായ ചിത്തപ്രസാദരൂപത്തിലാണ്‌ ഭഗവത്കാരുണ്യം അനുഭവപ്പെടു 
ന്നത്‌. ചിത്തപ്രസാദം അനുഭവപ്പെടുന്നതോടെ ഉള്ളിലും പുറത്തും ഈശ്വര 
സാന്നിദ്ധ്യം അനുഭവിക്കാറാകും. തുടര്‍ന്ന്‌ എല്ലായിടത്തും താന്‍ ഈശ്വര 
നാല്‍ നയിക്കപ്പെടുകയാണെന്നു ബോദ്ധ്യമാകും. എല്ലാ ഭയങ്ങളും വിട്ടുപോ 
കും. താന്‍ ദിവസേന കൂടുതല്‍ കൂടുതല്‍ ഭഗവാനോടലിഞ്ഞുചേര്‍ന്നു ത 
ന്‍െറ ജീവിതം ധന്യധന്യമായിത്തീരുന്നു എന്നും അനുഭവിക്കാറാകും. ഈ 
അനുഭവം പൂര്‍ണ്ണമായി ഉള്‍ക്കൊള്ളുന്നയാളാണു ജീവന്മുക്തന്‍. ശരീരമിരി 
ക്കവേതന്നെ പരമസത്യം പ്രാപിച്ചു മുക്തനായ മഹാത്മാവാണു ജീവന്മുക്തന്‍ 
. തനിക്ക്‌ ഈ ജീവമുക്തിക്കുവഴി തെളിക്കണേ എന്നാണു ഭക്തന്‍ അവസാ 
നമായി പ്രാര്‍ത്ഥിച്ചിരിക്കുന്നത്‌. ജീവന്മുക്തി അനുഭവിച്ചറിഞ്ഞയാള്‍ക്ക്‌ മനു 
ഷ്യജീവിതത്തിന്‍െറ പരമലക്ഷ്യം അതിനപ്പുറം ഒന്നുമുണ്ടാകാനില്ലെന്നു തെ 
ളിയുന്നു. സ്വയം ജീവന്മുക്തനായിത്തീര്‍ന്ന ശേഷം ദിവ്യമായ ഈ ശിവസ്തു 
തിയിലൂടെ ജീവന്മുക്തിമാര്‍ഗ്ഗം നമുക്കും തെളിയിച്ചുതന്ന ആ ട്ൂഷിവര്യന്‍െറ 
പാദങ്ങളില്‍ കുമ്പിടാം. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


8 


കോലതിരേശസ്തവം 


തിരുവനന്തപുരത്തിനടുത്തുള്ള ഒരു സ്ഥലമാണ്‌ കുളത്തൂര്‍. 
അവിടത്തെ കോലത്തുകര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂര്‍ത്തി ശിവ 
നാണ്‌. 1893-ലാണ്‌ ഗുരുദേവന്‍ ഈ ക്ഷേത്രത്തില്‍ പ്രതിഷ്ഠ നടത്തി 
യത്‌. തുടര്‍ന്ന്‌ ആ ശിവനെ ഇഷ്ടദേവനായി അംഗീകരിച്ചുപാസി 
ക്കുന്ന ഭക്തന്മാര്‍ക്കായി മനോഹരമായ ഈ സ്തോത്രവും രചിച്ചു 
നല്‍കി. ഈ കൃതി പ്രത്യേകമായിത്തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്‌. 
കൂടാതെ ശ്രീ കോട്ടുകോയിക്കല്‍ വേലായുധന്‍ എഴുതിയ 'ശ്രീനാരാ 
യണഗുരുവും ശിഷ്യന്മാരും” എന്ന ഗ്രന്ഥത്തിന്‍െറ 219, 220 എന്നീ 
പുറങ്ങളിലും ഈ കൃതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്‌. 


ഗുരുദേവന്റെ മറ്റു സ്തോത്രകൃതികളെപ്പോലെ കോലതീരേശസ്തവവും 
ഇഷ്ടദേവഭജനംവഴി വസ്തുബോധമുളവാക്കി മുക്തിക്കു വഴിതെളിക്കുന്ന 
ഒരുത്തമകൃതിയാണ്‌. സര്‍വാര്‍പ്പണബുദ്ധി ദൃഡപ്പെടുന്നതോടൊപ്പം 
വ്യക്തമായ വസ്തുബോധവും ഈ സ്തോത്രപാരായണം ഉളവാക്കും. ഇതു 
നിരന്തരം പാരായണം ചെയ്യുന്നവര്‍ക്കു ദാരിദ്യം, രോഗം തുടങ്ങിയ ലാകിക 
ക്ളേശങ്ങളും നിശ്ശേഷം അകന്നുകിട്ടുന്നതാണ്‌. 


കാലാശ്രയമെന്നായണയുന്നോര്‍ക്കനുകൂലന്‍ 
ഫാലാക്ഷനധര്‍മിഷ്ഠരിലേററം പ്രതികൂലന്‍ 
പാലിക്കണമെന്നെപ്പരിചോടിന്നു കുളത്തൂര്‍ 
കോലത്തുകരക്കോവിലില്‍വാഴും പരമേശന്‍ 1 


ഈ ലോകമശേഷം ക്ഷണമാത്രേണ സൃജിച്ചാ- 
രാലോകനമാത്രേണ ഭരിക്കുന്നനുവേലം 

ഈ ലീലകളാടുന്നവനാണ്ടീടണമെന്നെ 
കോലത്തുകരക്കോവിലില്‍വാഴും പരമേശന്‍. 2 


സര്‍വ്വാശ്രയമെങ്ങും നിറയുന്നോനപി ഭക്തര്‍- 
ക്കിവ്വാറൊരുരൂപം ഭജനത്തിന്നുധരിപ്പോന്‍ 
ആലസ്യമൊഴിച്ചപ്പരബോധം തരണം മേ 
കോലത്തുകരക്കോവിലില്‍വാഴും പരമേശന്‍ 3 


ഈ ലോചനമാദീന്ദ്രിയമേതെങ്കിലുമൊന്നി- 
ങ്ങാലോചനകൂടാതപഥത്തിങ്കലണഞ്ഞാല്‍ 


356 ശ?നാരായണെ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 








ആലാക്കിലൂടന്‍ സന്‍മതിതോന്നിക്കുകെനിക്കെന്‍- 
കോലത്തുകരക്കോവിലില്‍വാഴും പരമേശന്‍. 4 


കൈകാല്‍മുതലാമെന്നുടെയങ്ഗങ്ങളിലൊന്നും 

ചെയ്യാതൊരു സത്കര്‍മമൊഴിഞ്ഞങ്ങവിവേകാല്‍ 

വയ്യാത്തതു ചെയ്യാന്‍ തുനിയാതാക്കുകവേണം 
കോലത്തുകരക്കോവിലില്‍വാഴും ഭഗവാനേ! 5 


രോഗാദികളെല്ലാമൊഴിവാക്കീടുകവേണം 

ഹേ! കാമദ, കാമാന്തക, കാരുണ്യപയോധേ! 

ഏകീടണമേ സരഖ്യമെനിക്കന്‍പൊടു ശംഭോ! 
കോലത്തുകരക്കോവിലില്‍വാഴും ഭഗവാനേ! 6 


ദാരിദ്യമഹാദുഃഖമണഞ്ഞീടരുതെന്നില്‍ 

ദൂരത്തകലേണം മദമെന്നും സുജനാനാം 
ചാരത്തുവസിപ്പാനൊരു ഭാഗ്യം വരണം ശ്രീ- 
കോലത്തുകരക്കോവിലില്‍വാഴും ഭഗവാനേ! 7 


ചാപല്യവശാല്‍ ചെയ്തൊരു പാപങ്ങള്‍ പൊറുത്തെന്‍- 
താപങ്ങളൊഴിച്ചാളണമെന്നല്ലിനി നിത്യം 

പാപാപഹമാം നിന്‍പദമോര്‍ക്കായ്വരണം മേ 
കോലത്തുകരക്കോവിലില്‍വാഴും ഭഗവാനേ! 8 


ധാതാവിനുമാമാധവനും കൂടിയമേയം 

വീതാവധി നിന്‍ വൈഭവമാരാണുരചെയ്വാന്‍? 
ഏതാനുമിവന്നുള്ളഭിലാഷങ്ങള്‍ പറഞ്ഞേന്‍ 
കോലത്തുകരക്കോവിലില്‍വാഴും ഭഗവാനേ! 9 


മാലുണ്ടതുരയ്പ്പാന്‍ കഴിവില്ലാശ്ലിശുവിന്‍െറ 

പോലിങ്ങു നിരര്‍ഥധ്വനിയാണെന്‍െറ പുലമ്പല്‍ 
ആലംബനമാമെങ്കിലുമമ്ബാസമമിന്നെന്‍- 
കോലത്തുകരക്കോവിലില്‍വാഴും പരമേശന്‍. 10 


വ്യാഖ്യാനം 


കുളത്തൂര്‍ തിരുവനന്തപുരത്തിനടുത്തുള്ള ഒരു സ്ഥലമാണ്‌. അവിടത്തെ 
കോലത്തുകരക്ഷ്രേതത്തിലെ പ്രതിഷ്ഠാമൂര്‍ത്തി ശിവനാണ്‌. 1893-ലാണ്‌ 
ശ്രീനാരായണഗുരുദേവന്‍ ഈ ക്ഷേത്രത്തില്‍ ശിവപ്രതിഷ്ഠ നടത്തിയത്‌. 
പ്രതിഷ്ഠയെതുടര്‍ന്ന്‌ ആ ശിവനെ ഇഷ്ടദേവനായി അംഗീകരിച്ചു ഭജിക്കുന്ന 
വര്‍ക്കായി മനോഹരമായ ഒരു സ്തോത്രവും നിര്‍മിച്ചു. പത്തു പദ്യങ്ങളുള്‍ 
ക്കൊള്ളുന്ന ആ സ്തോത്രമാണ്‌ “ കോലതീരേശസ്തവം' ഗുരുദേവന്‍െറ മററു 


കോഷ്ത?രേശസ്തവ 357 
സ്തോത്രകൃതികളെപ്പോലെ ഇതും ഇഷ്ടദേ വതാഭജനംവഴി വസ്തുബോധ 
മുളവാക്കി മുക്തിക്കു വഴിതെളിക്കുന്ന ഒരുത്തമകൃതിയാണ്‌. സത്യജിജ്ഞാസു 
ക്കളായ ഉപാസകന്മാര്‍ക്ക്‌ നിരന്തരം ഉരുവിട്ടു മനനം ചെയ്യാനുള്ള ഭക്തിഭാവ 
നിര്‍ഭരമായ ഒരു ശിവസ്തുതി. 


കാലഗതി തികച്ചും ഭഗവാനെ ആശ്രയിക്കുന്നതുകൊണ്ട്‌ ഞാന്‍ 
അങ്ങയെത്തന്നെ ശരണം പ്രാപിക്കുന്നു എന്നാണ്‌ ഭക്തന്‍ ആദ്യമായി 
വെളിപ്പെടുത്തുന്നത്‌:- 


1 കാലാശ്രയമെന്നായണയുന്നോര്‍ക്കനുകൂലന്‍ 
ഫാലാക്ഷനധര്‍മിഷ്ഠരിലേററംപ്രതികൂലന്‍ 
പാലിക്കണമെന്നെപ്പരിചോടിന്നുകുളത്തൂര്‍ 
കോലത്തുകരക്കോവിലില്‍വാഴും പരമേശന്‍. 

കാലാശ്രയമെന്നായ്‌ - സുഖദുഃഖാനുഭവരൂപമായ കാലഗതിയുടെ 
നിയന്താവ്‌ ഭഗവാന്‍ മാത്രമാണെന്നറിഞ്ഞു; അണയുന്നോര്‍ക്ക്‌ - ശരണം 
പ്രാപിക്കുന്ന ഭക്തന്മാര്‍ക്ക്‌; അനുകൂലന്‍ - ക്രമേണ ശാന്തിയും ആനന്ദവും 
നല്‍കി അനുഗ്രഹിക്കുന്നവനും; അധര്‍മിഷ്ഠരില്‍ അഹങ്കരിച്ച്‌ അന്യായങ്ങള്‍ 
പ്രവര്‍ത്തിക്കുന്നവരില്‍; ഫാലാക്ഷന്‍ തീ ചിതറുന്ന നെററിക്കണ്ണോടുകുടി; 
ഏററം പ്രതികൂലന്‍ - അത്യധികം നാശം വരുത്തിവയ്ക്കുന്നവനുമായി 
കുളത്തൂര്‍കോലത്തുകരക്കോവിലില്‍ വാഴും പരമേശന്‍ - കുളത്തൂര്‍ 
കോലത്തുകരക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മൂര്‍ത്തിയായി വിളങ്ങുന്ന ശിവന്‍; 
എന്നെ പരിചോടുപാലിക്കണം - ഈ ഭക്തനെ കരുണാപൂര്‍വം വേഗം 
കാത്തരുളണം. 
സുഖദുഃഖാനുഭവരൂപമായ കാലഗതിയുടെ നിയന്താവ്‌ ഭഗവാന്‍ 
മാത്രമാണെന്നറിഞ്ഞ്‌ ശരണം പ്രാപിക്കുന്ന ഭക്തന്മാര്‍ക്ക്‌ ക്രമേണ ശാന്തിയും 
ആനന്ദവും നല്‍കി അനുഗ്രഹിക്കുവാനും അഹങ്കരിച്ച്‌ അന്യായങ്ങള്‍ 
പ്രവര്‍ത്തിക്കുന്നവരില്‍ തീ ചിതറുന്ന നെററിക്കണ്ണോടുകൂടി അത്യധികം 
നാശം വരുത്തിവയ്ക്കുന്നവനുമായി കുളത്തുര്‍കോലത്തു കരക്ഷേത്രത്തിലെ 
പ്രതിഷ്ഠാമൂര്‍ത്തിയായി വിളങ്ങുന്ന ശിവന്‍ ഈ ഭക്തനെ കരുണാപൂര്‍വം 
വേഗം കാത്തരുളണം. 


കാലശ്രയമെന്നായ്‌ 


കര്‍മമാണു കാലത്തിന്‍െറ അനുഭവമുണ്ടാക്കുന്നത്‌. കര്‍മമോ 
ബോധാനന്ദസ്വരൂപനായ പരമാത്മാവിന്‍െറ ശക്തിസ്പന്ദനത്തിന്‍െറ 
വികസിതരുപമാണ്‌. ചുരുക്കത്തില്‍ പരമാത്മശക്തി സ്പന്ദിച്ചുരുപം നല്‍കുന്ന 
കര്‍മം നിശ്ചലനായ പരമാത്മാവില്‍ ഉണ്ടെന്നു തോന്നിക്കുന്ന അനുഭവമാണു 
കാലം. അങ്ങനെ ധര്‍മാധര്‍മരൂപത്തില്‍ വേര്‍തിരിയുന്ന കര്‍മം ഉണ്ടാക്കുന്ന 
സുഖദുഃഖാനുഭവമാണു കാലഗതി. ഇതില്‍ ധര്‍മം സുഖത്തെയുളവാക്കുന്നു. 
അധര്‍മം ദുഃഖത്തെയുളവാക്കുന്നു. എന്താണു ധര്‍മം? കാലത്തിനാശ്രയമായ 
ഭഗവാനോടടുപ്പിക്കുന്ന കര്‍മമാണു ധര്‍മം. എന്താണധര്‍മം? അഹങ്കാരം 
വളര്‍ത്തി ഭഗവാനില്‍ നിന്നും അകററിക്കളയുന്ന കര്‍മം അധര്‍മം. കാലഗതി 


358 ശ്രീനാരായണ ഗുരുദേവക്യതികശ്‌ സത്മുര്ണദ്യാഖ്യാനം - ഭാഗം 7 





യുടെ ഈ രഹസ്യം ധരിച്ചിട്ടുള്ള ഭക്തന്‍മാര്‍ നിരന്തരം ഞാനെന്ന ഭാവം 
കുറച്ച്‌ ഈശ്വരാരാധനാപരമായി സ്വധര്‍മമനുഷ്ഠിക്കുന്നു. അവരെ ഭഗവാന്‍ 
ശ്രമേണ ശാന്തിയും ആനന്ദവും നല്‍കി അനുഗ്രഹിക്കുന്നു. കാലഗതിയുടെ 
രഹസ്യം അറിയാത്തവര്‍ ഞാനെന്നഭാവം വളര്‍ത്തി ഭഗവാനില്‍നിന്നും 
അകന്നുപോകത്തക്കവിധം ദുഷ്കര്‍മങ്ങളിലേര്‍പ്പെടുന്നു. അവര്‍ ഭഗവാന്‍െറ 
തീചിതറുന്ന നെററിക്കണ്ണില്‍ അഥവാ കാലഗതിയുടെ ചൂടില്‍ എരിഞ്ഞു 
പതിക്കാനിടയാകുന്നു. ഇങ്ങനെ കാലഗതിയെ നിയന്ത്രിക്കുന്ന പരമാത്മാ 
വിന്‍െറ പ്രതീകമായി കോലത്തുകരക്ഷ്രേതത്തില്‍ വിളങ്ങുന്ന പരമശിവന്‍ 
എന്നെ കാത്തുരക്ഷിക്കുമാറാകണം. 


എങ്ങനെയാണു ഭഗവാന്‍ കാലാശ്രയനായിത്തീരുന്നത്‌ ? ഈ 
പ്രപഞ്ചത്തെ മുഴുവന്‍ വെറും കടാക്ഷലീലകൊണ്ടു സൃഷ്ടിച്ചുരക്ഷിക്കുന്നതു 
കൊണ്ടുതന്നെ. അങ്ങനെ സൃഷ്ടികര്‍ത്താവുംരക്ഷാകര്‍ത്താവുമായ ഭഗവാന്‍ 
തന്നെ രക്ഷിക്കണ മെന്നാണിനി പ്രാര്‍ത്ഥിക്കുന്നത്‌:- 


2 ഈലോകമശേഷം ക്ഷണമാത്രേണ സൃജിച്ചാ- 
രാലോകനമാത്രേണ ഭരിക്കുന്നനുവേലം 
ഈ ലീലകളാടുന്നവനാണ്ടീടണമെന്നെ 
കോലത്തുകരക്കോവിലില്‍ വാഴും പരമേശന്‍ 
ഈ ലോകമശേഷം - ഇക്കാണുന്ന പ്രപഞ്ചം മുഴുവന്‍; ആര്‍ - ഏതു 
ജഗദീശ്വരനാണോ; ക്ഷണമാത്രേണ - നിമിഷനേരംകൊണ്ട്‌; സ്യജിച്ച്‌ - 
സൃഷ്ടിച്ച; അനുവേലം - സദാസമയം; ആലോകനമാത്രേണ - കടക്കണ്‍നോട്ടം 
കൊണ്ട്‌; ഭരിക്കുന്നു - രക്ഷിച്ചുപോരുന്നത്‌; ഈ ലീലകളാടുന്നവന്‍ - ഇങ്ങനെ 
ഈ പ്രപഞ്ചലീലയാടുന്ന; കോലത്തുകര ക്കോവിലില്‍ വാഴും പരമേശന്‍ - 
കോലത്തുകരക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മൂര്‍ത്തിയായി വിളങ്ങുന്ന ശിവന്‍; 
എന്നെ ആണ്ടീടണം - ഈ ഭക്തനെ രക്ഷിച്ചരുളണം. 
ഇക്കാണുന്ന പ്രപഞ്ചം മുഴുവന്‍ ഏതു ജഗദീശ്വരനാണോ നിമിഷ 
നേരംകൊണ്ടു സൃഷ്ടിച്ചു സദാസമയം കടക്കണ്‍ നോട്ടം കൊണ്ടു രക്ഷി 
ച്ചുപോരുന്നത്‌. ഇങ്ങനെ ഈ പ്രപഞ്ചലീലയാടുന്ന കോലത്തുകരക്ഷേ 
ശ്രത്തിലെ പ്രതിഷ്ഠാമൂര്‍ത്തിയായി വിളങ്ങുന്ന ശിവന്‍ ഈ ഭക്തനെ 
രക്ഷിച്ചരുളണം. 


സൃഷ്ടിയും രക്ഷയും 

ഇവിടെ സത്യമായി പരമത്മാവ്‌ അഥവാ ഈശ്വരന്‍ മാത്രമേയുള്ളൂ. 
ഒര്രൈന്ദജാലികന്‍ ക്ഷണനേരംകൊണ്ട്‌ അത്ഭുതദൃശ്യങ്ങള്‍ ഉണ്ടാക്കിക്കാ 
ണിക്കുന്നതുപോലെ തന്‍െറ മായാശക്തികൊണ്ട്‌ തന്നില്‍ത്തന്നെ സൂര്യ 
ചന്ദ്രാദി വിവിധരുപങ്ങള്‍ ജഗദീശ്വരന്‍ ഉണ്ടാക്കിക്കാണിക്കുന്നതാണ്‌ സൃഷ്ടി. 
ഈശ്വരസങ്കല്‍പമല്ലാതെ മറെറാരുഹേതുവും സൃഷ്ടിക്കില്ല. സ്ഥൂലപ്രപ 
ഞ്ചത്തിന്‍െറ പിന്നില്‍ കാണുന്ന ഘടകം സങ്കല്‍പവും സങ്കല്‍പത്തിന്‍െറ 
പിന്നില്‍ കാണുന്ന ഘടകം ബോധവുമാണെന്നു വേര്‍തിരിക്കാന്‍ കഴിയുന്ന 
വര്‍ക്ക്‌ ഈ സൃഷ്ടിവിവരണം ശാസ്ത്രീയമായിത്തന്നെ ഗ്രഹിക്കാന്‍ കഴിയും. 


കോലതിരേശസ്തവം 359 


എന്തായാലും ബോധസ്വരൂപനായ ജഗദീശ്വരന്‍െറ സങ്കല്‍പസൃഷ്ടിയാണ്‌ 
പ്രപഞ്ചം. ഈസൃഷ്ടിരഹസ്യമാണ്‌ “” ക്ഷണമാത്രേണ സൃജിച്ച്‌” എന്നു 
വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. ബോധ സ്വരൂപമായ സത്യത്തിന്‌ ഒരു മാററവും 
വരുത്താതെയാണ്‌ മരുഭൂമിയില്‍ കാനല്‍ജലം എന്നപോലെ പ്രപഞ്ചം അതില്‍ 
പ്രതിഭാസിച്ചു കൊണ്ടിരിക്കുന്നത്‌. പരമാത്മാവിന്‍െറ സന്നിധി മാത്രം കൊണ്ട്‌ 
മായാപ്രപഞ്ചത്തെ നിലനിറുത്തിപ്പോരുന്നു എന്നാണ്‌ വേദാന്തസിദ്ധാന്തം. 
ഇതാണു ഈശ്വരന്‍െറ സാക്ഷിസ്വരുപം. ഈശ്വരന്‍െറ ഈ സാക്ഷിസ്ഥിതി 
വ്യക്തമാക്കാനാണ്‌ “ആലോകനമാത്രേണ ഭരിക്കുന്നവന്‍” എന്നു 
വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. ഇങ്ങനെ അനായാസമായി പ്രപഞ്ചത്തിന്‍െറ 
സൃഷ്ടിസ്ഥിതിലീലകളാടുന്ന പരമാത്മാവിന്‍െറ പ്രതീകമായി കോലത്തുകര 
ക്ഷേത്രത്തില്‍ വിളങ്ങുന്ന പരമശിവന്‍ എന്നെ കാത്തുരക്ഷിക്കുമാറാകണം. 


സര്‍വ്വവ്യാപിയാണെങ്കിലും ഭക്താനുഗ്രഹത്തിനായി ഏതിഷ്ടദേവ 
താരൂപവും കൈക്കൊള്ളാന്‍ മടിക്കാത്ത ഭഗവാന്‍ പരമമായ സത്യബോധം 
തന്നനുഗ്രഹിക്കണേ എന്നാണിനി പ്രാര്‍ത്ഥന:- 


3 സര്‍വ്വാശ്രയമെങ്ങും നിറയുന്നോനപിഭക്തര്‍- 
ക്കിവ്വാറൊരുരൂപം ഭജനത്തിന്നു ധരിപ്പോന്‍ 
ആലസ്യമൊഴിച്ചപ്പരബോധം തരണംമേ 
കോലത്തുകരക്കോവിലില്‍ വാഴും പരമേശന്‍ 

സര്‍വ്വാശ്രയം - സകല ജഗത്തിനും ആശ്രയമായി; എങ്ങും നിറയുന്നോനപി 
- സര്‍വ്വ വ്യാപിയായി വര്‍ത്തിക്കുന്നവനാണെങ്കിലു; ഭക്തര്‍ക്കു ഭജനത്തിന്‌ - 
സഗുണോ പാസകന്മാര്‍ക്ക്‌ ഇഷ്ടദേവനായി ആരാധിക്കാന്‍; ഇവ്വാറ്‌ - കോലത്തുകര 
ക്ഷേത്രത്തിലി രിക്കുന്നതുപോലെ; ഒരു രൂപം ധരിപ്പോന്‍ - ഏതിഷ്ടദേവതാരുപം 
ധരിക്കാനും മടിയില്ലാത്ത വനായ കോലത്തുകരക്കോവിലില്‍വാഴും പരമേശന്‍ - 
കോലത്തുകരക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മൂര്‍ത്തിയായി വിളങ്ങുന്ന ശിവന്‍; മേ - 
ഈ ഭക്തന്‍; ആലസ്യമൊഴിച്ച്‌ - തമോ ഗുണമറമാററി; അപ്പരബോധം തരണം 
- ബ്രഹ്മാനുഭവം തന്ന്‌ അനുഗ്രഹിക്കണം. 
സകല ജഗത്തിനും ആശ്രയമായി സര്‍വവ്യാപിയായി വര്‍ത്തിക്കുന്നവ 
നാണെങ്കിലും സഗുണോപാസകന്മാര്‍ക്ക്‌ ഇഷ്ടദേവനായി ആരാധിക്കാന്‍ 
കോലത്തുകരക്ഷേത്രത്തി ലിരിക്കുന്നതുപോലെ ഏതിഷ്ടദേവതാരുപം ധരി 
ക്കാനും മടിയില്ലാത്തവനായ കോലത്തുകര ക്ഷ്രേതത്തിലെ പ്രതിഷ്ടാ 
മൂര്‍ത്തിയായി വിളങ്ങുന്ന ശിവന്‍ ഈ ഭക്തന്‍ തമോഗുണമറമാററി ബ്രഹ്മാ 
നുഭവം തന്നനുഗ്രഹിക്കണം. 


സഗുണോപാസനാരഹസ്ധ്യം 


ബോധാനന്ദഘനമായി സര്‍വവ്യാപിയായി വിളങ്ങുന്ന പരമാത്മതത്ത്വം 
സാക്ഷാത്കരിക്കുകയാണ്‌ എല്ലാ ഉപാസനകളുടെയും പരമലക്ഷ്യം. 
നേരിട്ടാപരതത്ത്വം ബുദ്ധിക്കു ഗ്രഹിക്കാന്‍ കഴിയാത്തവര്‍ ആരംഭത്തില്‍ 
എതെങ്കിലും ഒരിഷ്ടദേവതാരൂപം അംഗീകരിച്ച്‌ സഗുണോപാസന 
ശീലിക്കണം. മനസ്സിന്‍െറ ഏകാഗ്രത മാത്രമാണ്‌ സതൃദര്‍ശനത്തിനുള്ള 


360 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം / 





ഉപായം. ഇഷ്ടദേവതാരുപത്തില്‍ മനസ്സ്‌ നല്ലപോലെ ധ്യാനനിഷ്ഠ 
മാകുമെങ്കിലും ആ രൂപം ചൈതന്യപൂര്‍ണമായി ഉള്ളിലും പുറത്തും ഭക്തനു 
കാണാറാകും. സര്‍വവ്യാപിയായി തന്‍െറ ആത്മാവായി വര്‍ത്തിക്കുന്ന പരമാ 
ത്മാവ്‌ തന്നെയാണ്‌ ഇങ്ങനെ ഇഷ്ടദേവതാരുപം കൈക്കൊണ്ട്‌ അനുഗ്രഹി 
ക്കാനെത്തുന്നത്‌. സങ്കല്‍പത്തിന്‍െറ ദാര്‍ഡ്യമനുസരിച്ച്‌ ബോധവസ്തുവില്‍ 
ഏതു രൂപവും പ്രത്യക്ഷഭാവം കൈക്കൊള്ളും. ഇഷ്ട ദേവനെ പ്രത്യക്ഷമായി 
അനുഭവിക്കാന്‍ കഴിയുന്ന ഭക്തന്‍ ആ ദേവന്‍െറ പിന്നിലുള്ള ബോധസ്വരൂപ 
മായ സത്യത്തെ അറിയാന്‍ പിന്നെ വലിയ താമസമൊന്നും ഉണ്ടാകുന്നതല്ല. 
ഭക്തഹൃദയം നിഷ്കാമമാണെങ്കില്‍ പ്രത്യക്ഷനായ ഇഷ്ടദേവന്‍തന്നെ അതിനു 
വഴിതെളിക്കുകയും ചെയ്യും. ഉപാസന നിര്‍ഗ്ഗണമോ സഗുണമോ എന്തായാലും 
പരമലക്ഷ്യം പരബോധലാഭമാണ്‌ എന്ന കാര്യം ഉപാസകന്‍ ഒരിക്കലും 
വിസ്മരിക്കാന്‍ പാടില്ല. ഇങ്ങനെയുള്ള സഗുണോപാസനാരഹസ്യങ്ങളാണു 
മുന്നാം പദ്യത്തില്‍ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


സത്യസ്വരൂപത്തെ ജഡരുപങ്ങളാക്കി ഭ്രമിപ്പിച്ചു വഴി തെററിക്കുന്നതു 
ഇന്ദ്രിയങ്ങളാണ്‌. ഇന്ദ്രിയങ്ങള്‍ ജഡരുപങ്ങള്‍ കാണാന്‍ പ്രേരിപ്പിക്കുമ്പോള്‍ 
അതിലൊക്കെ സത്യസ്വരുപം ഭാവനചെയ്യാന്‍ തനിക്കുണര്‍വുണ്ടാക്കിത്തരണേ 
എന്നാണ്‌ ഭക്തന്‍ ഇനി അപേ ക്ഷിക്കുന്നത്‌- 


4 ഈ ലോചനമാദീന്ദ്രിയമേതെങ്കിലുമൊന്നി- 
ങ്ങാലോചനകുടാതപഥത്തിങ്കലണഞ്ഞാല്‍ 
ആ ലാക്കിലൂടന്‍ സന്മതി തോന്നിക്കുകെനിക്കെന്‍ 
കോലത്തുകരക്കോവിലില്‍ വാഴും പരമേശന്‍. 

ഈ ലോചനമാദീന്ദ്രിയ - ഈ കണ്ണു തുടങ്ങിയ അഞ്ചിന്ദ്രിയങ്ങളില്‍; 
ഏതെങ്കി ലുമൊന്ന്‌ - ഏതെങ്കിലുമൊരെണ്ണം; ഇങ്ങാലോചനകുടാതെ - 
ഇക്കാണുന്ന പ്രപഞ്ചം എന്താണെന്നു വിചാരം ചെയ്തറിയാതെ; അപഥത്തിങ്ക 
ലണഞ്ഞാല്‍ - താന്‍ കാണുന്ന ജഡദൃശ്യം തന്നെയാണു സത്യമെന്നു കരുതി 
മോഹിച്ചാല്‍; എന്‍ കോലത്തുകര ക്കോവിലില്‍ വാഴും പരമേശന്‍ - എന്‍െറ 
ഇഷ്ടദേവനായി കോലത്തുകര ക്ഷേത്രത്തി ലെ പ്രതിഷ്ഠാമൂര്‍ത്തിയായി 
വിളങ്ങുന്ന ശിവന്‍; ഉടന്‍ ആ ലാക്കില്‍ - ഉടനെ തന്നെ ആ ലക്ഷ്യത്തി 
ലൊക്കെ; എനിക്ക്‌ സന്മതിതോന്നിക്കുക - ഈ ഭക്തന്‍ അവയെല്ലാം സത്യ 
സ്വരൂപമാണെന്നു ഭാവനചെയ്യാനുള്ള ബുദ്ധി തന്നനുഗ്രഹിക്കുക. 


ഈ കണ്ണു തുടങ്ങിയ അഞ്ചിന്ദ്രിയങ്ങളില്‍ ഏതെങ്കിലും ഒരെണ്ണം 
ഇക്കാണുന്ന പ്രപഞ്ചം എന്താണെന്നുവിചാരം ചെയ്തറിയാതെ താന്‍ 
കാണുന്ന ജഡദൃശ്യം തന്നെയാണു സത്യമെന്നു കരുതി മോഹിച്ചാല്‍ എന്‍െറ 
ഇഷ്ട ദേവനായി കോലത്തുകര ക്ഷേത്രത്തിലെ പ്രതിഷഠാമൂര്‍ത്തിയായി 
വിളങ്ങുന്ന ശിവന്‍ ഉടനെതന്നെ ആ ലക്ഷ്യത്തിലൊക്കെ ഈ ഭക്തന്‍ 
അവയെല്ലാം സത്യസ്വരൂപമാണെന്ന ഭാവനചെയ്യാനുള്ള ബുദ്ധി തന്നനു 
ഗ്രഹിക്കുക. 


കോലതിരേശസ്തവം 361 


ഭാവാദ്വൈതം 


ഏതുപാസനയുടെയും പരമലക്ഷ്യം സര്‍വ്വം ്രഹ്മമയമാണെന്ന 
അനുഭവ ത്തിലെത്തിച്ചേരുകയാണ്‌. ആ അനുഭവമാണ്‌ സത്യാനുഭവം. 
ചിന്തിക്കുന്ന “ഒരാള്‍ക്ക്‌ ബുദ്ധിക്കുപോലും ഇക്കാര്യം തെളിഞ്ഞുകിട്ടും. 
പ്രപഞ്ചത്തിന്‍റെ പരമകാരണം ബോധമാണ്‌. ബോധവസ്തുവില്‍ അതി 
ന്‍െറതന്നെ ശക്തിസ്പന്ദനം ഉണ്ടാക്കിക്കാണിക്കുന്ന വെറും കാഴ്ചകളാണ്‌ 
ജഡരുപങ്ങള്‍. ബോധത്തിന്‍െറ ശക്തി ബോധഭിന്നമാവാന്‍ വയ്യ. ദീപ 
ത്തിന്‍െറ പ്രകാശം ദീപഭിന്നമാകാന്‍ വയ്യ. അതുപോലെ ശക്തിയില്‍ 
രൂപംകൊള്ളുന്ന കാഴ്ചകള്‍ ശക്തിഭിന്നങ്ങളും ആവുകയില്ല. കാരണത്തില്‍ 
നിന്നും ഭിന്നമായ കാര്യം സാദ്ധ്യമേയല്ല. അപ്പോള്‍ പ്രപഞ്ചത്തിന്‍െറ 
പരമകാരണം ബോധമാണെങ്കില്‍ അതിലെ കാര്യരൂപമായ പ്രപഞ്ചവും 
ബോധം തന്നെയായിരിക്കും. തല്‍ക്കാലം അങ്ങനെ അല്ലെന്നു തോന്നു 
ന്നെങ്കില്‍ അത്‌ വസ്തുവിനെ കാണാനുപയോഗിക്കുന്ന ഉപകരണത്തിന്‍െറ 
തകരാറുകൊണ്ടാണങ്ങനെ തോന്നുന്നത്‌. ഏകാഗ്രബുദ്ധിക്ക്‌ സര്‍വ്വം 
ബോധമയമായി അനുഭവപ്പെടും. അതേ അവസരത്തില്‍ കണ്ണു മുതലായ 
ഇന്ദ്രിയങ്ങള്‍ ആ ബോധ വസ്തുവിനെ ജഡരുപങ്ങളാക്കി കാണിച്ചു ശ്രമി 
പ്പിക്കും. ഒരു സത്യാന്വേഷി ഇന്ദ്രിയങ്ങള്‍ ജഡരുപങ്ങളായി” കാണിക്കാന്‍ 
ശ്രമിക്കുന്നിടത്തൊക്കെ കാര്യ കാരണവിചാരം ചെയ്തു ഒക്ക്രെബഹ്മ 
സ്വരുപമാണെന്നു മനസ്സിനെ പഠിപ്പിക്കേണ്ടതാണ്‌. ഈ ഭാവാദ്വത 
പരിശീലനത്തിനു കഴിവുണ്ടാക്കിത്തരണമെന്നാണു ഭക്തന്‍ ഇവിടെ ഇഷ്ട 
ദേവനോടപേക്ഷിച്ചിരിക്കുന്നത്‌. 


ജ്ഞാനേന്ദ്രിയങ്ങളുണ്ടാക്കുന്ന കാഴ്ചകളില്‍ ഭാവാദ്വൈതം ശീലിക്കാന്‍ 
കഴിയവേതന്നെ കര്‍മേന്ദ്രിയങ്ങളുടെ എല്ലാ ചലനങ്ങളും ഈശ്വരാരാധനയാ 
ക്കിത്തീര്‍ത്ത്‌ ക്രിയാദ്വൈതം പരിശീലിക്കാനും തന്നെ പ്രാപ്തനാക്കണമെ 
ന്നാണ്‌ ഭക്തന്‍ ഇനി ആവശ്യപ്പെടുന്നത്‌. 


5 കൈകാല്‍മുതലാമെന്നുടെയംഗങ്ങളിലൊന്നും 
ചെയ്യാതൊരുസത്‌ കര്‍മമൊഴിഞ്ഞങ്ങവിവേകാല്‍ 
വയ്യാത്തതു ചെയ്യാന്‍ തുനിയാതാക്കുക വേണം 
കോലത്തുകരക്കോവിലില്‍ വാഴും പരമേശന്‍. 


കൈ, കാല്‍ മുതലാം-കൈ, കാല്‍ മുതലായ; എന്നുടെയംഗങ്ങളി 
ലൊന്നും - എന്‍െറ അഞ്ചു കര്‍മേന്ദ്രിയങ്ങളില്‍ ഒരെണ്ണംപോലും; അവി 
വേകാല്‍ - സത്യം എന്ത്‌ അസത്യം എന്ത്‌ എന്നറിയാന്‍ വയ്യാതെ; ഒരു സത്‌ 
കര്‍മമൊഴിഞ്ഞ്‌ - അസത്യത്തില്‍ മോഹിച്ച്‌ സത്കര്‍മമല്ലാത്തതൊന്നും; 
ചെയ്യാതെ - ചെയ്യാനിടയാകാതെ; കോലത്തുകരക്കോ വിലില്‍ വാഴും പരമേ 
ശന്‍ - കോലത്തുകര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂര്‍ത്തിയായി വിളങ്ങുന്ന 
ശിവന്‍; വയ്യാത്തത്‌ - അധര്‍മം; ചെയ്യാന്‍ തുനിയാതാക്കുകവേണം - അവ 
ഒരിക്കലും അനുഷ്ഠിക്കാന്‍ മുതിരാതാക്കിത്തരണം. 


കൈ, കാല്‍ മുതലായ എന്‍െറ അഞ്ചു കര്‍മേന്ദ്രിയങ്ങളില്‍ ഒരെണ്ണം 
പോലും സത്യം എന്ത്‌ അസത്യം എന്ത്‌ എന്നറിയാന്‍വയ്യാതെ അസത്യത്തില്‍ 


362 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധ്യര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


മോഹിച്ച്‌ സത്കര്‍മം അല്ലാത്തതൊന്നും ചെയ്യാനിടയാകാതെ കോലത്തുകര 
ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മൂര്‍ത്തിയായി വിളങ്ങുന്ന ശിവന്‍ അധര്‍മം 
ഒരിക്കലും അനുഷ്ഠിക്കാന്‍ മുതിരാതാക്കിത്തരണം. 


ക്രിയാദ്വൈതം 


ജ്ഞാനേന്ദ്രിയങ്ങള്‍ കാണുന്നതൊക്കെ സത്യസ്വരൂപമാണെന്നു 
ഭാവനചെയ്യുന്നതാണ്‌ ഭാവാദ്ദവൈതം. കര്‍മേന്ദ്രിയങ്ങള്‍ ചെയ്യുന്നതൊക്കെ 
ഈശ്വരാരാധനയാണെന്നു ഭാവന ചെയ്യുന്നതാണ്‌ /കിയാദെദ്വതം. സര്‍വ്വത്ര 
ഈശ്വരന്‍ മാത്രമേ ഉള്ളൂ എങ്കില്‍ ഈ പ്രപഞ്ചമായി മുന്‍പില്‍ കാണുന്നത്‌ 
ഈശ്വരനെത്തന്നെയാണെന്നു തീര്‍ച്ചയാണല്ലോ. അപ്പോള്‍ നാം കര്‍മേന്ദ്രിയ 
ങ്ങള്‍കൊണ്ട്‌ ഈ പ്രപഞ്ചത്തില്‍ ചെയ്യുന്നതൊക്കെ ഈശ്വരാരാധനയാണ്‌. 
ഇതാണ്‌ സത്കര്‍മം. സത്യത്തെ അറിഞ്ഞുകൊണ്ടുള്ള കര്‍മമാണ്‌ സത്കര്‍മം 
അസത്യത്തില്‍ മോഹിച്ച്‌ സ്വാര്‍ഥലാഭത്തിനായി മാത്രം ചെയ്യുന്ന കര്‍മമാണ്‌ 
അധര്‍മ്മം. അധര്‍മം ചെയ്യാനിടവരാതെ സത്യബോധത്തോടുകുടി കര്‍മ 
ങ്ങളെല്ലാം ഈശ്വരപൂജയെന്ന ഭാവനയോടെ അനുഷ്ഠിക്കാന്‍ തനിക്കു കഴിവു 
ണ്ടാകണമെന്നാണ്‌ ഭക്തന്‍െറ പ്രാര്‍ഥന ഭാവാദ്വൈതം ക്രിയാല്വൈതത്തെയും 
ക്രിയാദ്വൈതം ഭാവാദ്വൈതത്തെയും പരസ്പരം പോഷിപ്പിച്ചു മുന്നോട്ടു 
നീങ്ങാനിടവരണമെന്നു താല്‍പര്യം. 


ദേഹസുഖമുണ്ടെങ്കിലേ മേല്പറഞ്ഞ പരിശീലനങ്ങളൊക്കെ സാദ്ധ്യ 
മാവു. ബലഹീനന്‍ ആത്മലാഭമുണ്ടാവുകയില്ലെന്നാണ്‌ ഉപനിഷത്‌ പ്രഖ്യാ 
പനം. അതുകൊണ്ട്‌ ദേഹസുഖം തന്നനുഗ്രഹിക്കണേ എന്നാണിനി ഭക്തന്‍െറ 
്രാര്‍ത്ഥന:- 


6 രോഗാദികളെല്ലാമൊഴിവാക്കീടുകവേണം 

ഹേ കാമദ! കാമാന്തക! കാരുണ്യപയോധേ! 

ഏകീടണമേ സനഖ്യമെനിക്കന്‍പൊടു ശംഭോ! 

കോലത്തുകരക്കോവിലില്‍വാഴും ഭഗവാനേ! 

ഹോ കാമദ - ഭക്തന്‍മാരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന 

അല്ലയോ ഭഗവാന്‍; കാമാന്തക - കാമദേവനെ ചുട്ടെരിച്ച അല്ലയോ ഭഗവന്‍; 
കാരുണ്യപയോധേ - കരുണാ സമുദ്രമായ അല്ലയോ ഭഗവാന്‍; രോഗാദികളെല്ലാ 
മൊഴിവാക്കീടുകവേണം ശരീരത്തെയും മനസ്സിനെയും ദുര്‍ബലമാക്കുന്ന രോഗാദി 
പീഡകളെല്ലാം അകററിത്തരുമാറാകണം; ശംഭോ - മംഗളസ്വരൂപനായ ഭഗവാന്‍; 
കോലത്തുകരക്കോവിലില്‍ വാഴും ഭഗവാനേ - കോലത്തുകര ക്ഷേത്രത്തിലെ 
പ്രതിഷ്ഠാമൂര്‍ത്തിയായി വിളങ്ങുന്ന ശിവനേ; അന്‍പൊട്‌ - കാരണ്യപൂര്‍വ്വം; എനിക്കു 
സഖ്യം ഏകീടണമേ - ഈ ഭക്തന്‍ സുഖം തന്നനുഗ്രഹിക്കുമാറാകണം. 


ഏകീടണമേ സഖ്യം 


മനസ്സും ശരീരവും ദുര്‍ബലമായാല്‍ സത്യാന്വേഷണം സാദ്ധ്യമല്ല. 
ബലഹീനന്‌ ആത്മാവിനെ കിട്ടുകയില്ല. ്രലോഭനങ്ങളില്‍ അകപ്പെട്ട്‌ 
കാമലോഭങ്ങളില്‍ മുഴുകിപ്പോകാതെ മനസ്സിനെയും ശരീരത്തെയും 


കോലതിഭരശസ്തവം 363 


നിയന്ത്രിക്കുന്നതാണ്‌ ബലം അഥവാ ധൈര്യം. ഭഗവത്കാരുണ്യമുണ്ടെങ്കില്‍ 
അതെളുപ്പം ലഭിക്കുന്നതാണ്‌. ഭക്തന്മാരുടെ ന്യായമായ ആഗ്രഹങ്ങളെല്ലാം 
സാധിച്ചുകൊടുക്കുന്ന കാമദനാണ്‌ ഭഗവാന്‍. അന്യായമായ കാമങ്ങളെ 
ദഹിപ്പിച്ചുകളയുന്ന കാമാരിയുമാണ്‌ ഭഗവാന്‍. മംഗളസ്വരൂപനായ ഭഗവാന്‍ 
കനിഞ്ഞാല്‍ ഭക്തമനസ്സിനെ പ്രസന്നമാക്കി ദേഹത്തിനു ബലം നല്‍കാന്‍ 
എന്താണ്‌ പ്രയാസം? മനഃപ്രസാദത്തോടുകൂടിയ ദേഹബലം അനായാ 
സമായി ആത്മദര്‍ശനത്തിന്‌ വഴിതെളിക്കുമെന്നറിയേണ്ടതാണ്‌. 


മനസ്സിനും ദേഹത്തിനും ബലംതരുന്നതോടൊപ്പം അടിസ്ഥാനപരങ്ങ 
ളായ ചില ജീവിത ക്ളേശങ്ങളും ഒഴിവാക്കിത്തന്നാലേ സുഗമമായ 
ഈശ്വരഭജനം സാദ്ധ്യമാവൂ എന്നാണു ഭക്തന്‍ ഇനിയും അറിയുന്നത്‌:- 


7 ദാരിദ്യമഹാദുഃഖമണഞ്ഞീടരുതെന്നില്‍ 
ദുരത്തകലേണം മദമെന്നും സുജനാനാം 
ചാരത്തുവസിപ്പാനൊരു ഭാഗ്യംവരണംശ്രീ- 
കോലത്തുകരക്കോവിലില്‍ വാഴുംഭഗവാനേ! 
ശ്രീകോലത്തുകരക്കോവിലില്‍ വാഴും ഭഗവാനേ - കോലത്തുകര 
ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂര്‍ത്തിയായ അല്ലയോ ശിവഭഗവന്‍; എന്നില്‍ 
ദാരിദ്യമഹാദുഃഖം അണഞ്ഞീടരുത്‌ - ദാരിദ്യം ബാധിച്ചു ദുഃഖിക്കാനിട 
വരാത്തവണ്ണം എന്നെ അനുഗ്രഹിക്കണം; എന്നും മദം ദുരത്തകലേണം - 
ഒരിക്കലും അഹങ്കാരമോ ദുരഭിമാനമോ ബാധിക്കാത്ത വണ്ണം എന്നെ 
അനുഗ്രഹിക്കണം; സുജനാനാം - സത്യബോധം തെളിഞ്ഞ സജ്ജന ങ്ങളുടെ; 
ചാരത്തുവസിപ്പാനൊരു ഭാഗ്യംവരണം - നിരന്തര സംസര്‍ഗ്ഗം ലഭിക്കാനുള്ള 
ഭാഗ്യം തന്നനുഗ്രഹിക്കണം. 
കോലത്തുകരക്ഷ്രേതത്തിലെ പ്രതിഷ്ഠാമൂര്‍ത്തിയായ അല്ലയോ 
ശിവഭഗവന്‍, ദാരിദ്യം ബാധിച്ചു ദുഃഖിക്കാന്‍ ഇടവരാത്തവണ്ണം എന്നെ അനു 
ഗ്രഹിക്കണം; ഒരിക്കലും അഹങ്കാരമോ ദുരഭിമാനമോ ബാധിക്കാത്തവണ്ണം 
എന്നെ അനുഗ്രഹിക്കണം.സത്യ ബോധം തെളിഞ്ഞ സജ്ജനങ്ങളുടെ നിര 
ന്തരസംസര്‍ഗ്ഗം ലഭിക്കാനുള്ള ഭാഗ്യം തന്നനുഗ്രഹിക്കണം. 


സത്സംഗം 


എല്ലാദുഃഖങ്ങളിലുംവച്ചു വലുതാണു ദാരിദ്രയദുഃഖം. മനുഷ്യന്‍െറ 
ആദ്ധ്യാത്മികവും ഭാതികവുമായ എല്ലാ കഴിവുകളെയും അതു നശിപ്പി 
ക്കുന്നു. ലാകികനായിരിക്കവേ ദാരിദ്യദുഃഖം ബാധിച്ചവനു മനസ്സ്‌ സത്യ 
വിചാരത്തില്‍ ഉറയ്ക്കുകയേ ഇല്ല. അതുകൊണ്ടാണ്‌ ദാരിദ്ര്യ ദുഃഖമകററി 
ത്തരണമെന്നപേക്ഷിച്ചിരിക്കുന്നത്‌. ഞാന്‍ ചെയ്യുന്നു, ഞാന്‍ അനുഭവിക്കുന്നു 
എന്നീ രൂപത്തില്‍ കര്‍ത്തൃഭാവവും ഭോക്തൃഭാവവും ബലപ്പെടുന്നതാണ 
ഹങ്കാരം. ജാതികുലധനാദിയിലുള്ള അഭിമാനമാണു ദുരഭിമാനം. ഈ 
രണ്ടുമുള്ളിടത്തോളം സത്യംതെളിയുകയില്ല. അതുകൊണ്ടാണ്‌ മദം 
അകററിത്തരാന്‍ അപേക്ഷിച്ചിരിക്കുന്നത്‌. ഇതൊക്കെയായാലും സത്യാനുഭവം 
നേടാനുള്ള രാജപാത സത്സംഗമാണ്‌. സത്യം കണ്ടവരാണു സത്തുക്കള്‍. 


364 ശ്രീനാരായണ ഗുരുദേവക്യതികശ്‌ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


അവരുമായുള്ള നിരന്തര സമ്പര്‍ക്കംകൊണ്ടു ലക്ഷ്യവും മാര്‍ഗ്ഗവും വ്യക്ത 
മായി തെളിയുന്നു. മോക്ഷത്തിനുള്ള കവാടമാണു സത്സംഗമെന്നു ശാസ്ത്രം 
വിവരിക്കുന്നു. സത്സംഗം നിസ്സംഗത്തിലേയ്ക്കുംനിസ്സംഗം നിര്‍മോഹത്തി 
ലേക്കും നിര്‍മോഹം നിശ്വലമായ ആത്മതത്ത്വത്തിലേയ്ക്കും ആത്മതത്ത്വം 
ജീവന്മുക്തിയിലേക്കും നയിക്കുമെന്നതുണുക്രമം. അതാണു സജ്ജന 
സംസര്‍ഗത്തിനായി പ്രാര്‍ഥിച്ചി രിക്കുന്നത്‌. 


കര്‍മ്മവാസനകളകററി നിരന്തരമായ ഈശ്വരസ്മരണയ്ക്കു തന്നെ 
പ്രാപ്തനാക്കണമെന്നാണിനി പ്രാര്‍ത്ഥന:- 


8 ചാപല്യവശാല്‍ചെയ്തൊരുപാപങ്ങള്‍ പൊറുത്തെന്‍ 

താപങ്ങളൊഴിച്ചാളണമെന്നല്ലിനി നിത്യ 

പാപാപഹമാം നിന്‍പദമോര്‍ക്കായ്‌ വരണംമേ 

കോലത്തുകരക്കോവിലില്‍ വാഴും ഭഗവാനേ. 

ചാപല്യവശാല്‍-മായാഭ്രമത്തില്‍ പെട്ട്‌; ചെയ്തൊരു പാപങ്ങള്‍- വിഷയ 

വാസനാബദ്ധനായി ചെയ്തുപോയ പ്രവൃത്തികള്‍; പൊറുത്ത്‌ -ക്ഷമിച്ച്‌; 
എന്‍താപങ്ങള്‍ -എന്‍െറ കര്‍മവാസനകള്‍; ഒഴിച്ച്‌ - ശമിപ്പിച്ച്‌; ആളണം- 
രക്ഷിക്കണം; എന്നല്ല - മാത്രമല്ല; ഇനി നിത്യം-ഇനിമേല്‍ സദാ; പാപാപഹമാം 
-കര്‍മവാസനകളെ പാടെ ഇല്ലാതാക്കുന്നു; നിന്‍പദം-ഭഗവദ്രൂപം; കോലത്തു 
കരക്കോവിലില്‍ വാഴും ഭഗവാനേ-കോലത്തുകര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ 
മൂര്‍ത്തിയായ അല്ലയോ ഭഗവാന്‍; മേ ഓര്‍ക്കായ്വരണം - എനിക്ക്‌ ഓര്‍മിച്ചു 
കഴിയാന്‍ അനുഗ്രഹിക്കണം. 


മായാശ്രമത്തില്‍പ്പെട്ട്‌ വിഷയവാസനാബദ്ധനായി ചെയ്തുപോയ 
പ്രവൃത്തികള്‍ ക്ഷമിച്ച്‌ എന്‍െറ കര്‍മവാസനകള്‍ ശമിപ്പിച്ച്‌ രക്ഷിക്കണം. 
മാത്രമല്ല ഇനിമേല്‍ സദാ കര്‍മവാസനകളെ പാടെ ഇല്ലാതാക്കുന്ന ഭഗവദ്‌ 
രൂപം, കോലത്തുകരക്ഷ്രേതത്തിലെ പ്രതിഷ്ഠാമൂര്‍ത്തിയായ അല്ലയോ 
ഭഗവാന്‍, എനിക്ക്‌ ഓര്‍മിച്ചുകഴിയാന്‍ അനുഗ്രഹിക്കണം. 


നിരന്തരസ്മരണ 


ഇടതടവില്ലാതെ ഭഗവത്രൂപം സദാ ഓര്‍മിച്ചുകൊണ്ടു കഴിച്ചുകൂട്ടാന്‍ 
പററുന്നതാണു ഭക്തിയുടെ പാരമ്യം. അങ്ങനെ സ്മരണ ഉറയ്ക്കുമെങ്കില്‍ 
ഭക്തഹൃദയം അതിരററ ആനന്ദവും ശാന്തിയും കൊണ്ടു നിറയാനിടയാകും. 
ഇതിനു തടസ്സമായി നില്‍ക്കുന്നതു കര്‍മവാസനയാണ്‌. ലൌകിക ഫല 
ങ്ങളിലുള്ള ഇഷ്ടാനിഷ്ടങ്ങളാണു വാസന. അവ സദാ കര്‍മത്തിനു പ്രേരിപ്പി 
ച്ചുകൊണ്ടിരിക്കും. സത്യാനുഭവത്തെ തടയുന്ന ഈ കര്‍മ വാസന തന്നെ 
യാണു പാചാ. ഫലസംഗത്തോടുകുടിചെയ്യുന്ന കര്‍മം നിമിത്തമാണ്‌ വാസന 
സഞ്ചയിക്കാനിടവരുന്നത്‌. കര്‍മം വാസനയേയും വാസനകര്‍മത്തെയും 
ഇങ്ങനെ പരസ്പരം പോഷിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ കര്‍മവാസനാ 
ച്രകത്തിന്‍െറ തിരിച്ചിലവസാനിപ്പിക്കാന്‍ ഫലേച്ഛവെടിഞ്ഞുകൊണ്ടുള്ള 
നിരന്തരമായ ഭഗവത്സ്മരണകൊണ്ടുമാത്രമേ പററു. ആ നിരന്തരസ്മരണ 
നല്‍കി അനുഗ്രഹിക്കണമെന്നാണിവിടെ ഭക്തന്‍ അഭ്യര്‍ഥിച്ചിരിക്കുന്നത്‌. 


കോലതിരേശസ്തവം 365 


സാക്ഷാത്‌ ശിവസ്വരൂപം പൂര്‍ണ്ണമായി അറിയുക അത്യന്തം പ്രയാസം. 
എങ്കിലും ഈ ഭക്തന്‍െറ അപേക്ഷകള്‍ അവിടുന്നു ചെവിക്കൊള്ളണമെ 
ന്നാണു പ്രാര്‍ത്ഥന:- 


9 ധാതാവിനുമാമാധവനുംകൂടിയമേയം 
വീതാവധി നിന്‍വൈഭവമാരാണുരചയ്വാന്‍ 
ഏതാനുമിവന്നുള്ളഭിലാഷങ്ങള്‍ പറഞ്ഞേന്‍ 
കോലത്തുകരക്കോവിലില്‍ വാഴും ഭഗവാനേ. 


കോലത്തുകരക്കോവിലില്‍ വാഴും ഭഗവാനേ-്രഹ്മപതീകമായി 
കോലത്തു കരക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂര്‍ത്തിയായി വിളങ്ങുന്ന അല്ലയോ 
ഭഗവന്‍; വീതാവധി-അതിരില്ലാത്ത; നിന്‍വൈഭവം-അങ്ങയുടെമഹിമ; ആരാ 
ണുചെയ്വാന്‍ - വിവരിക്കാന്‍ ആര്‍ക്കുകഴിയും? ധാതാവിനും ആ മാധവനും 
കൂടി - ബ്രഹ്മാവിനും ആ മഹാവിഷ്ണുവിനുംപോലും; അമേയം- പൂര്‍ണ്ണമായി 
തിട്ടപ്പെടുത്താന്‍ കഴിയാത്തതാണ്‌ അവിടത്തെ മഹിമ; ഏതാനുമിവന്നുള്ള 
ഭിലാഷങ്ങള്‍ പറഞ്ഞേന്‍ - എങ്കിലും മന്ദബുദ്ധിയായ ഇവന്‍ സര്‍വ്വജ്ഞനായ 
അങ്ങയുടെ മുന്‍പില്‍ ചില ആഗ്രഹങ്ങള്‍ വെളിപ്പെടുത്തി; അത്രേയുള്ളൂ. 
ര്രഹ്മപ്രതീകമായി കോലത്തുകരക്ഷ്രേതത്തിലെ പ്രതിഷ്ഠാ 
മൂര്‍ത്തിയായി വിളങ്ങുന്ന അല്ലയോ ഭഗവന്‍, അതിരില്ലാത്ത അങ്ങയുടെ മഹിമ 
വിവരിക്കാന്‍ ആര്‍ക്കു കഴിയും? ബ്രഹ്മാവിനും ആ മഹാവിഷ്ണു 
വിനുംപോലും പൂര്‍ണ്ണമായി തിട്ടപ്പെടുത്താന്‍ കഴിയാത്തതാണവിടത്തെ 
മഹിമ, എങ്കിലും മന്ദബുദ്ധിയായ ഇവന്‍ സര്‍വ്വജ്ഞനായ അങ്ങയുടെ 
മുന്‍പില്‍ ചില ആഗ്രഹങ്ങള്‍ വെളിപ്പെടുത്തി; അത്രേയുള്ളൂ. 


സത്ൃസ്വരൂപമഹിമ 


സര്‍വവ്യാപിയും, സര്‍വജ്ഞവും, സര്‍വശക്തവുമായ ബോധവ 
സ്തുവാണു സത്യം. ത്രിമൂര്‍ത്തികളുള്‍പ്പെടെ എല്ലാം അതിലെ അല്‍പ 
പ്രതിഭാസങ്ങളാണ്‌. പൂര്‍ണതയിലെ അല്‍പ്രപതിഭാസങ്ങള്‍ക്ക്‌ അല്‍പ 
പ്രതിഭാസങ്ങളായി നിന്നുകൊണ്ടുതന്നെ പൂര്‍ണതയെ അറിയാന്‍ സാധിക്ക 
യില്ലെന്നു തീര്‍ച്ചയാണല്ലോ. അവയ്ക്കു പൂര്‍ണത അനുഭവിക്കാന്‍ ഒരു 
മാര്‍ഗ്ഗമേയുള്ളൂ. അല്‍പസ്ഥിതി ഉപേക്ഷിച്ചു പൂര്‍ണ്ണതയില്‍ ലയിക്കുക. ഒരു 
കുമിളയ്ക്കു സമുദ്രമായിത്തീരണമെങ്കില്‍ അതിന്‍െറ അല്‍പഭാവംവിട്ടു 
സമുദ്രത്തില്‍ ഏകീഭവിച്ചാലേ പററു. അതുകൊണ്ടാണ്‌ ബ്രഹ്മാവിനും 
വിഷ്ണുവിനുംപോലും അനന്തമായ സത്യത്തിന്‍െറ പൂര്‍ണ്ണമഹിമ അറിയാന്‍ 
കഴിയുകയില്ലെന്നു പറഞ്ഞിരിക്കുന്നത്‌. ത്രിമൂര്‍ത്തികള്‍ക്കു മറിയാന്‍ കഴിയുക 
യില്ലെന്നു ഭാവം. പ്രസ്തുത സ്തോത്രത്തില്‍ ശിവനെ ബ്രഹ്മപ്രതീകമായി 
അംഗീകരിച്ചിരിക്കുന്നതുകൊണ്ട്‌ അദ്ദേഹത്തെ ഒഴിവാക്കിയെന്നേയുള്ളൂ. 
ഏതിഷ്ടദേവനെ സ്തുതിക്കുന്നുവോ ആ ഇഷ്ടദേവനെ പരമാത്മ പ്രതീക 
മായി അംഗീകരിച്ചു പരമസത്യമായി വാഴ്ത്തുകയെന്നുള്ളതാണു സ്രമ്പദായം. 
അതുകൊണ്ടു അനന്തമഹി മാവായ ഭഗവാന്‍ ഭക്തന്‍െറ ആവശ്യമെന്തെന്നു 
സ്വയം അറിഞ്ഞു കൂടായ്കയില്ല. എങ്കിലും മന്ദബുദ്ധിയായ ഭക്തന്‍ ചില 
അഭിലാഷങ്ങള്‍ മുന്‍പില്‍ സമര്‍പ്പിക്കുന്നതു കാരുണ്യപൂർവ്വം അംഗീകരിച്ചു 
നല്ലതു വരുത്തിത്തരണമെന്നപേക്ഷ. 


366 ശ്രീനാരായണ ഗുരുദേവഷ്യതികശീ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം / 


അമ്മ കുഞ്ഞിന്‍െറ നന്മയറിയുന്നതുപോലെ ഭഗവാന്‍ ഭക്തന്‍െറ നന്മ 
വൃക്തമായറിയുന്നു. അതുകൊണ്ട്‌ തന്‍െറ അഭ്യര്‍ത്ഥനകള്‍ ഒരമ്മയുടെ 
മുന്‍പില്‍ കുഞ്ഞിന്‍െറ കരച്ചില്‍പോലെ കരുതിയാല്‍ മതിയെന്നാണപേക്ഷ:- 


10 മാലുണ്ടതുരപ്പാന്‍ കഴിവില്ലാശ്ശിശുവിന്‍െറ 
പോലിങ്ങുനിരര്‍ത്ഥധ്വനിയാണെന്‍െറ പുലമ്പല്‍ 
ആലംബനമാമെങ്കിലുമംബാസമമിന്നെന്‍ 
കോലത്തുകരക്കോവിലില്‍ വാഴും പരമേശന്‍. 

അതുരപ്പാന്‍-എന്‍െറ അഭിലാഷങ്ങള്‍ പറഞ്ഞുകേള്‍പ്പിക്കുന്നതില്‍; 
മാലുണ്ട്‌-എനിക്കു ദുഃഖമുണ്ട്‌; ഇങ്ങ്‌-ഈ ലോകത്തില്‍; കഴിവില്ലാ ശിശു 
വിന്‍െറ - ഒരറിവും കഴിവുമില്ലാത്ത കുട്ടിയുടെ; നിരര്‍ഥധ്വനിപോല്‍ ആണ്‌ - 
അമ്മയുടെ മുന്‍പിലുള്ള അര്‍ഥമില്ലാത്ത കരച്ചില്‍പോലെയാണ്‌; എന്‍െറ 
പുലമ്പല്‍ - ഭഗവാന്‍െറ മുന്‍പിലുള്ള എന്‍െറ നിവേദനം; എങ്കിലും ഇന്ന്‌ - 
എങ്കിലും എന്‍െറ ഈ കഷ്ടസ്ഥിതിയില്‍ എന്‍കോലത്തുകരക്കോവിലില്‍ 
വാഴും പരമേശന്‍ - കോലത്തുകരക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമുര്‍ത്തിയായി 
വിളങ്ങുന്ന എന്‍െറ ശിവഭഗവാന്‍; അംബാസമം - അമ്മയോടുകുടി; 
അമ്മയെപ്പോലെ; ആലംബനമാം - എനിക്കാശ്രയമായി വിളങ്ങണം. 

എന്‍െറഅഭിലാഷങ്ങള്‍പറഞ്ഞുകേള്‍പ്പിക്കുന്നതില്‍ എനിക്ക്‌ ദുഃഖമുണ്ട്‌. 

ഈ ലോകത്തില്‍ ഒരറിവും കഴിവുമില്ലാത്ത കുട്ടിയുടെ അമ്മയുടെ 

മുമ്പിലുള്ളഅര്‍ത്ഥമില്ലാത്ത കരച്ചില്‍ പോലെയാണ്‌ ഭഗവാന്‍െറ മുമ്പിലുള്ള 

എന്‍െറ നിവേദനം.എങ്കിലും എന്‍െറ ഈ കഷ്ടസ്ഥിതിയില്‍ കോലത്തുകര 
ക്ഷേത്രത്തിലെപ്രതിഷ്ഠാ മൂര്‍ത്തിയായി വിളങ്ങുന്ന എന്‍െറ ശിവഭഗവന്‍ 
അമ്മയെപ്പോലെ എനിക്കാശ്രയമായി വിളങ്ങണം. 


ആലംബനമംബാസമം 


“അംബാസമം” എന്നതിനു അംബയായ പാര്‍വ്വതിയോടുകുടി എന്നും 
അമ്മയെപ്പോലെ എന്നും അര്‍ഥം. ഭഗവാന്‍ സര്‍വ്വജ്ഞനാണ്‌. ഭക്തന്‍െറ നന്മ 
യെന്ത്‌ തിന്മയെന്ത്‌ എന്നദ്ദേഹത്തിനു വ്യക്തമായറിയാം. ഒരു ഭക്തന്‍ സര്‍വ്വാ 
ത്മനാ ഭഗവാനെ ശരണം പ്രാപിക്കുകയേ വേണ്ടു. വേണ്ടതൊക്കെ ഭഗവാന്‍ 
നോക്കിക്കൊള്ളും. പിന്നെ എന്തിനാണു ഭക്തന്‍ ഭഗവാന്‍െറ മുന്‍പില്‍ നിവേദ 
നങ്ങള്‍ നടത്തുന്നത്‌. ഭക്തന്‍െറ അറിവില്ലായ്മതന്നെ യാണതിനു കാരണം. 
ഒരു കൊച്ചുകുട്ടി അമ്മയുടെ മുന്‍പില്‍ കരയുന്നതെന്തിനാണ്‌. വാത്സല്യനിധി 
യായ അമ്മയ്ക്ക്‌ കുട്ടിയുടെ നന്മതിന്മകള്‍ അറിഞ്ഞുകുടാത്തതു കൊണ്ടാണോ? 
കുട്ടിയുടെ അറിവില്ലായ്മയാണു കരച്ചിലിനു കാരണം. കരച്ചിലൊന്നും കണ 
ക്കാക്കാതെ അമ്മ കുട്ടിക്കു വേണ്ടതെല്ലാം നല്‍കി അനുഗ്രഹിക്കുന്നു അതു 
പോലെ അറിവില്ലാത്ത ഭക്തന്‍െറ നിവേദനങ്ങളൊന്നും കൂട്ടാക്കാതെ സദാ 
ഭക്തജീവിതത്തിനാശ്രയമായി നിന്നനുഗ്രഹിക്കണമെന്നാണു പ്രാര്‍ത്ഥന. 


കോലത്തുകര ക്ഷേത്രത്തില്‍ ശിവപ്രതിഷ്ഠ നടത്തിയും ഭക്തിഭാവം 
നിറഞ്ഞു തുളുമ്പുന്ന സ്തവം രചിച്ചും നാട്ടാരില്‍ കാരുണ്യവര്‍ഷം ചൊരിഞ്ഞ 
ഗുരുവിനെ നമുക്കു നിറഞ്ഞ ഹൃദയത്തോടെ കുമ്പിടാം 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


9 


സ്വാനുഭവഗീതി 


ഈ കൃതിയുടെ രണ്ടാം പതിപ്പ്‌ 1928-ല്‍ ശ്രീ. കരുവാ കൃഷ്ണ 
നാശാന്‍ പ്രസിദ്ധപ്പെടുത്തി. അറുപതു പദ്യങ്ങളാണിതിലുള്ളത്‌. “അനു 
ഭൂതിദശകം, പ്രപഞ്ചശുദ്ധിദശകം, പരമശിവചിന്താദശകം” എന്ന പേരു 
കളില്‍ പത്തു പദ്യം വീതം വേര്‍തിരിച്ചാണ്‌ ആദ്യത്തെ മുപ്പതു പദ്യം 
പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്‌. ശേഷിച്ച മുപ്പതു പദ്യം “വിഭുദര്‍ശനം” എന്ന 
പേരിലും. വിഭുദര്‍ശനത്തില്‍ പത്തു പദ്യം കഴിഞ്ഞ്‌ “ഇവിടെ മുതല്‍ 
മുപ്പത്തഞ്ചു പദ്യം കാണ്‍മാനില്ല” എന്ന കുറിപ്പും കാണാനുണ്ട്‌. കൃതി 
ക്കാകെക്കൂടി “സ്വാനുഭവഗീതി” എന്ന പേരാണു നല്‍കപ്പെട്ടിരിക്കുന്ന 
ത്‌. അതിന്റെ മുഖവുരയില്‍ ഇങ്ങനെ കാണുന്നു-*“ഈ സ്തോത്രം 
ആയിരത്തി എഴുപതാമാണ്ടിടയ്ക്ക്‌ ശ്രീനാരായണഗുരുസ്വാമി തൃപ്പാ 
ദങ്ങളാല്‍ രചിക്കപ്പെട്ടിട്ടുള്ളതാണ്‌. .....ഈ കൃതി തൃപ്പാദങ്ങള്‍ പറ 
ഞ്ഞുതന്നു ഞാന്‍ തന്നെ എഴുതിയെടുത്തു സുക്ഷിച്ചിരുന്നതാകുന്നു...... 
നശിച്ചുപോയ ഭാഗം പറഞ്ഞുതരണമെന്നു തൃപ്പാദങ്ങളോടു പലകുറി 
ഞാന്‍ അപേക്ഷിച്ചതിൽ “അതിന്റെ കര്‍ത്താവ്‌ ഇന്നില്ല, ഇനി ഇതില്‍ 
(ഈ ശരീരത്തില്‍) വരുമെന്നു തോന്നുന്നുമില്ല, വേറൊരാള്‍ എഴുതി 
യാല്‍ ഇതിനോടു യോജിക്കയുമില്ല.” എന്നു പറഞ്ഞ്‌ എന്നെ സമാധാ 
നപ്പെടുത്തുകയാണു ചെയ്തത്‌. 


കരുവാ എം. കൃഷ്ണനാശാന്‍ പ്രസിദ്ധീകരിച്ച രണ്ടാം പതിപ്പിന്റെ മുഖ 


വുരയില്‍ ഇങ്ങനെ കാണുന്നു--“റാവു ബഹദൂര്‍ സുന്ദരംപിള്ള എം.എ. ഈ 
കൃതി മലയാള ഭാഷയിലെ തിരുവാചകമാണെന്നഭിപ്രായപ്പെട്ടിട്ടുള്ളതും 
അദ്ദേഹം ഇതു മുഴുവന്‍ ഹൃദിസ്ഥമാക്കിവച്ചു പല ദ്രാവിഡ പണ്ഡിതന്മാ 
രുടെ മഹാസദസ്സുകളില്‍ വ്യാഖ്യാനിച്ചിട്ടുള്ളതുമാണ്‌. “ആത്മസാക്ഷാത്കാരം 
നേടിയയാള്‍ പ്രപഞ്ചത്തിലുടനീളം ആത്മസ്വരുപം തന്നെ ദര്‍ശിക്കുന്നു. ഈ 
അദ്വൈതാനുഭൂതിയില്‍ അലിഞ്ഞുചേര്‍ന്ന്‌ ആനന്ദിച്ചു ലോകസംഗ്രഹം നട 
ത്തിയ സ്ഥിതപ്രജ്ഞനായിരുന്നു ശ്രീനാരായണഗുരുദേവന്‍. അദ്ദേഹം സ്വാനു 
ഭവത്തെ മധുരമധുരമായി ഈ കൃതിയില്‍ വിവരിച്ചിരിക്കുന്നു. ഇതു വായിച്ചു 
മനനം ചെയ്യുന്നവര്‍ക്ക്‌ ആ മധുരിമയില്‍ സ്വയം അലിഞ്ഞുചേര്‍ന്ന്‌ അചി 


രേണ അദ്വൈതാനുഭവത്തില്‍ എത്തിച്ചേരാവുന്നതാണ്‌. 


മംഗലമെന്മേലരുളും 
തങ്ങളിലൊന്നിച്ചിടുന്ന സര്‍വജ്ഞന്‍ 


368 


ശരിനാരായണ ഗുരുദേവക്ൃയതികശി സന്മുര്ണവ്യാഖ്യാനം - ഭാഗം 1 


സംഗമമൊന്നിലുമില്ലാ- 
തംഗജരിപുവില്‍ തെളിഞ്ഞു കണ്‍കാണും 1 


കാണും കണ്ണിലടങ്ങി- 

ക്കാണുന്നില്ലീ നിരന്തരം സകലം 

ക്വാണം ചെവിയിലടങ്ങു- 

ന്നോണം ത്വക്കില്‍ തുലഞ്ഞുമറ്റതുപോം. 2 


പോമിതുപോലെ തുടങ്ങി- 

പ്പോമറുരസമപ്പുറത്തു നാവതിലും 

പോമിതുപോലെ തുടങ്ങി- 

പ്പോമിതു വായ്മുതലെഴുന്നൊരിന്ദ്രിയമാം. 3 


ഇന്ദ്രിയമായിടുമന്നാ- 

ളിന്ദ്രിയവും കെടുമതന്നു കൂരിരുളാം 

മന്നിലുരുണ്ടുവീഴുമ്പോല്‍ 

തന്നിലകൈവിട്ടു തെറ്റി വടമറ്റാല്‍ 4 


അറ്റാലിരുളിലിരിക്കു- 

ന്നുറ്റോനിവനെന്നുരയ്ക്കിലല്ലലറും 

ചുറ്റും കതിരിടുവോന്‍ തന്‍- 

ചുറ്റായ്‌ മറ്റൊരിരുട്ടു വിലസിടുമോ? 5 


വിലസിടുവോനിവനെന്നാഃ 

ലലസത താനേ കടന്നുപിടികൂടും 

നിലയിതുതന്നെ നമുക്കീ- 

നിലയനമേറുമ്പോഴാണൊരാനന്ദം. 6 


ആനന്ദക്കടല്‍ പൊങ്ങി- 

ത്താനേ പായുന്നിതാ പരന്നൊരുപോല്‍ 
ജ്ഞാനംകൊണ്ടിതിലേറി- 

പ്പാനംചെയ്യുന്നു പരമഹംസജനം. 7 


ജനമിതുകണ്ടു തെളിഞ്ഞാല്‍ 
ജനിമൃതികൈവിട്ടിരിക്കുമന്നിലയില്‍ 

മനതളിരൊന്നു കലര്‍ന്നാ- 

ലനവരതം സരഖ്യമന്നുതന്നെ വരും. 8 


വരുമിതിലൊന്നു നിനയ്ക്കില്‍ 

കരളിലഴിഞ്ഞൊഴുകീടുമിമ്പമറും 

കരുതരുതൊന്നുമിതെന്നാ- 
ലൊരുപൊരുളായീടുമന്നുതന്നെയവന്‍. 9 


സ്ഥാനുഭവഗിതി 


അവനിവനെന്നു നിനയ്ക്കു- 

ന്നവനൊരു പതിയെന്നിരിക്കിലും പശുവാം 
അവികലമാഗ്രഹമറ്റാ- 
ലവകലിതാനന്ദവെള്ളമോടിവരും. 


ഓടിവരുന്നൊരു കൂട്ടം 
പേടികളൊളികണ്ടൊഴിഞ്ഞുപോമുടനേ 
മൂടുമൊരിരുള്‍വന്നതു പി- 

ന്നീടും വെളിവായ്വരുന്നു തേന്‍വെള്ളം. 


വെള്ളം, തീ മുതലായ്‌ നി- 

ന്നുള്ളും വെളിയും നിറഞ്ഞു വിലസീടും 
കള്ളം കണ്ടുപിടിച്ചാ- 

ലുള്ളം കൈകണ്ടനെല്ലിതന്‍ കനിയാം. 


കനിയാമൊന്നിലിരുന്നി- 
ക്കനകാഡംബരമതിങ്ങു കാണുന്നു 
പനിമതിചൂടുമതിന്‍മുന്‍ 


പനികതിരൊളികണ്ടിടുന്നപോല്‍ വെളിയാം. 


വെളിയാമതുവന്നെന്‍മുന്‍-- 
വെളിവായെല്ലാം വിഴുങ്ങി വെറുവെളിയായ്‌ 
വെളിമുതലഞ്ചിലുമൊന്നായ്‌ 
വിളയാടീടുന്നതാണു തിരുനടനം. 


നടനം ദര്‍ശനമായാ- 
ലുടനേതാനിങ്ങിരുന്നു നടുനിലയാം 
നടുനിലതന്നിലിരിക്കും 
നെടുനാളൊന്നായവന്നു സൌഖ്യം താന്‍. 


സനഖ്യം തന്നെയിതെല്ലാ- 
മോര്‍ക്കുന്തോറും നിറഞ്ഞ സൌന്ദര്യം 
പാര്‍ക്കില്‍ പാരടിപറ്റി- 
പാര്‍ക്കുന്നോനിന്‍ പകര്‍ന്ന പഞ്ജരമാം. 


പഞ്ജരമാമുടല്‍ മുതലാം 
പഞ്ഞിയിലറിവായിടുന്ന തീയിതിലും 
മഞ്ഞുകണങ്ങള്‍ കണക്കി- 
മ്മഞ്ജുളവെയില്‍കൊണ്ടപായമടയുന്നു. 


അടയന്നിന്ദ്രിയവായീ- 
ന്നടിപെടുമിതുകണ്ടൊഴിഞ്ഞു മറ്റെല്ലാം 


74-2003 24 


369 


12 


16 


17 


370 ശ്രീനാരായണ ഗുരുദേവക്ൃയത?കശി സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 
അടിയറ്റീടും തടിവ- 
ന്നടിയില്‍ തനിയേ മറിഞ്ഞു വീഴുമ്പോല്‍. 18 


വീഴുമ്പോഴിവയെല്ലാം 

പാഴില്‍ തനിയേ പരന്ന തുവെളിയാം 

ആഴിക്കെട്ടിലവന്‍താന്‍ 

വീഴുന്നോനല്ലിതാണു കൈവല്യം. 19 


കൈവല്യക്കടലൊന്നായ്‌ 

വൈമല്യംപൂണ്ടിടുന്നതൊരുവഴിയാം 

ജീവിത്വംകെടുമെന്നേ 

ശൈവലമകലുന്നിതന്നു പരഗതിയാം. 20 


പരഗതിയരുളീടുക നീ 

പുരഹര! ഭഗവാനിതാണു കര്‍ത്തവ്യം. 

ഹര! ഹര! ശിവപെരുമാനേ! 

ഹര ഹര വെളിയുന്നിറഞ്ഞ കൂരിരുളും. 21 


ഇരുളും വെളിയുമിതൊന്നും 

പുരളാതൊളിയായ്‌ നിറഞ്ഞ പൂമഴയേ, 
അരുളീടുകകൊണ്ടറിയാ- 

തരുളീടുന്നേനിതിന്നു വരമരുളേ. 22 


അരുളേ! നിന്‍കളിയരുളാ- 

ലരുളീടുന്നീയെനിക്കൊരരുമറയേ! 

ഇരുളേ! വെളിയേ നടുവാ- 

മരുളേ! കരളില്‍ കളിക്കുമൊരു പൊരുളേ! 23 


പൊരുളേ! പരിമളമിയലും 

പൊരുളേതാണോ നിറഞ്ഞ നിറപൊരുളേ! 

അരുളേ! അരുളീടുക തേ- 

രുരുളേറായ്വാനെനിക്കിതിഹ പരനേ! 24 


പരനേ! പരയാം തിരയില്‍ - 

പ്പരനേതാവായിടുന്ന പശുപതിയേ! 

ഹരനേയരികില്‍ വിളിച്ചീ- 
ടൊരുനേരവുമിങ്ങിരുത്തുകരുതരുതേ. 25 


അരുതേ പറവാനുയിരോ- 

ടൊരുപെരുവെളിയായ നിന്റെ മഹാത്മ്യം; 

ചെറുതും നിന്‍കൃപയെന്ന്യേ 

വെറുതേ ഞാനിങ്ങിരിക്കുമോ ശിവനേ! 26 


സ്ഥനുഭവഗാിതി 


371 





ശിവനേ! നിന്നിലിരുന്നീ- 
ച്ചെവിമിഴിമുതലായിറങ്ങിമേയുന്നു 
ഇവനൊടുകുടിവരുമ്മ- 
റൃവകളുമെല്ലാമിതെന്തു മറിമായം? 


മറിമായപ്പൊടിയറുമ- 

മ്മറവാല്‍ മൂടപ്പെടുന്ന പരവെളിയേ! 
ചെറുതൊന്നൊന്നുമതൊന്നാ- 
മ്മറവൊത്തിളകിപ്പുകഞ്ഞ പുകയും നീ. 


പുകയേ! പൊടിയേ! പുറമേ- 

യകമേ! വെളിയേ! നിറഞ്ഞ പുതുമഴയേ! 
ഇഹമേ! പരമേ! ഇടയേ! 
സുഖമേകണമേ കനിഞ്ഞു നീയകമേ. 


അകവും പുറവുമൊഴിഞ്ഞെന്‍- 
ഭഗവാനേ! നീ നിറഞ്ഞുവാഴുന്നു; 
പുകള്‍പൊങ്ങിന നിന്‍മിഴിയില്‍ 
പുകയേ, ഇക്കണ്ടതൊക്കെയും പകയേ. 


പകയാമിതു നെയ്യുരുകും- 

നികരായ്‌ നീരാക്കിടുന്ന നരഹരിയേ! 
പകചെയ്വതുമിങ്ങിനിമേല്‍ 

പുകയായ്‌ വാനില്‍ ചുഴറ്റിവിടുമെരിയേ! 


എരിനീരൊടു നിലമുരുകി- 
പ്പെരുകിപ്പുകയായ്‌ മുഴങ്ങിവരുമൊലിയേ! 
അരുമറ തിരയുന്നൊരു നി- 
ന്തിരുവടിയുടെ പൂഞ്ചിലങ്കയുടെ വിളിയേ! 


വിളിയേ! വിലപെറുമൊരുമണി- 

യൊളിയേ! വിളിയേ പറന്നുവരുമളിയേ! 
ഇളകുംപരിമളമൊടുചുവ- 

യൊളിയും പൊടിയായ്വരുത്തിയൊരുനിലയേ! 


നിലയില്ലാതെ കൊടുങ്കാ- 

റൂലയുന്നതു പോയ്നിവര്‍ന്നു വരുമിരുളോ! 
അലയും തലയിലണിഞ്ഞ- 

ങ്ങലയുന്നിതു താന്‍ പുതയ്ക്കുമൊരു തൊലിയോ! 


തൊലിയുമെടുത്തു പുതച്ചാ- 
ക്കലിയെക്കഴലാലഴിക്കുമൊരു കലിയേ! 


27 


28 


29 


30 


31 


32 


33 


34 


372 


ശ്രീനാരായണ ഗുരുദേവക്ൃതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


കലിയും കാലാല്‍തുലയും! 
നിലയേയെല്ലാ നിലയ്ക്കുമൊരു തലയേ! 35 


ഒരു തലയിരുളും വെളിയും 

വരവുമൊരരുമക്കൊടിക്കു സുരതരുവേ! 
അരുതരുതരിമകളറിവതി- 

നരിവരരറുമിപ്രസംഗമൊരു ശരിയേ! 36 


ശരി പറവതിനും മതി നിന്‍- 

ചരിതമൊടിതുകൊണ്ടിതിന്നു നികരിതുവേ. 

അരുളപ്പെടുമൊരു പൊരുളേ- 

തറിവാലറിയപ്പെടാത്ത നിറപൊരുളേ! 37 


പൊരുളും പദവുമൊഴിഞ്ഞ- 

ങ്ങരുളും പരയും കടന്നു വരുമലയേ! 

വരളുംനാവു നനച്ചാ- 

ലരുള്‍പൊങ്ങും വാരിധിക്കതൊരു കുറയോ? 38 


കുറയെന്നൊന്നു കുറിക്കും- 

മറയോ തേടുന്നതിനു മറുകരയേ! 

നിറവില്ലയ്യോ! ഭഗവാ- 

നറിയുന്നില്ലീ രഹസ്യമിതു സകലം. 39 


സകലം കേവലമൊടു പോ- 
യകലുമ്പോഴങ്ങുദിക്കുമൊരുവഴിയേ! 

സഹസനകാദികളൊടു പോയ്‌ 

ത്തികവായീടും വിളിക്കുമൊരുമൊഴിയേ! 40 


(ഇവിടം മുതല്‍ 35 പദ്യം കാണ്‍മാനില്ല) 


ഒന്നുമറിഞ്ഞീലയ്യോ! 

നിന്നുടെ ലീലാവിശേഷമിതു വലുതേ. 

പൊന്നിന്‍കൊടിയൊരു ഭാഗം- 

തന്നില്‍ ചുറ്റിപ്പടര്‍ന്ന തനിമരമേ! 41 


തനിമരമേ! തണലിനിയീ നിന്‍- 

കനി കഴലിണയെന്‍തലയ്ക്കു പൂവണിയേ. 

കനകക്കൊടി കൊണ്ടാടും 

തനിമാമലയോയിതെന്തു കണ്‍മായ? 42 


കണ്‍മായങ്ങളിതെല്ലാം 
കണ്‍മുന്നുണ്ടായിരുന്നു കണ്ടീലേ! 


സ്ഥാനുഭവഗറ്തി 373 


വെണ്‍മതിചുൂടി വിളങ്ങും 
കണ്‍മണിയേ! പുംകഴല്ക്കു കൈതൊഴുതേന്‍. 43 


കൈതൊഴുമടിയനെ നീയീ- 
കൈതവനിലയിന്നെടുത്തു നിന്നടിയില്‍ 
കൈതഴവിച്ചേര്‍ക്കണമേ നിന്‍ 


പൈതലിതെന്നോര്‍ത്തു നിന്‍ഭരമേ. 44 
നിന്‍ഭരമല്ലാതൊന്നി- 

ല്ലമ്പിളിചൂടുംനിലിമ്പനായകമേ! 

വന്‍പെഴുമിമ്മലമായ- 

ക്കൊമ്പതിനൊന്നായ്‌ വിലയ്ക്കുനല്കരുതേ! -45 


നല്‍കണമടിയനു നിന്‍ പൂ- 

പൈങ്കഴലിണ നീരണിഞ്ഞ വെണ്‍മലയേ! 

കൂകും പൂങ്കുയിലേറി- 

പ്പോകും പൊന്നിന്‍കൊടിക്കു പുതുമരമേ! 46 


പുതുമരമേ പൂംകൊടി വ- 
ന്നതുമിതുമൊക്കെപ്പരന്നനിന്‍കൃപയെ 
പദമലരിണയെന്‍തലയില്‍ 

പതിയണമെന്യമെയ്‌ കലര്‍ന്നുകൊള്ളണമേ! 47 


കൊള്ളണമെന്നെയടിക്കായ്‌- 

ത്തള്ളരുതേ നിന്‍കൃപയ്ക്കു കുറയരുതേ 

എള്ളളവും കനിവില്ലാ- 
തുള്ളവനെന്നോര്‍ത്തൊഴിഞ്ഞുപോകരുതേ! 48 


പോകരുതിനി നിന്നടിയില്‍ 

ചാകണമല്ലെന്നിരിക്കിലിവനിന്നും 

വേകുമിരുള്‍ക്കടലില്‍ വീ- 

ണാകുലമുണ്ടാമതിന്നു പറയണമോ? 49 


പറയണമെന്നില്ലല്ലോ 

അറിവാമടിയന്‍മുടിക്കു ചൂടണമേ! 

അറിവറ്റൊന്നായ്‌ വരുമെ- 

ന്നറിയാതൊന്നായിരുന്നു വേദിയനേ! 50 


വേദിയരോതും വേദം 

കാതിലടങ്ങുന്നിവണ്ണമിവ പലതും 

ആദിയൊടന്തവുമില്ലാ- 

തേതിനോടൊന്നായ്‌ വരുന്നതതു നീയേ! 51 


374 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്വുര്‍ണവ്യാഖ്യാനം - ഭാഗം I 


അതു നീയെന്നാലിവനോ- 
ടുദിയാതൊന്നായിരിക്കുമരുമുതലേ! 
ഗതിയില്ലയ്യോ! നിന്മെയ്‌ 


പതിയെത്തന്നെന്‍ പശുത്വമറു പതിയേ! 52 
പതിയെന്നറിയാതെന്‍- 

പതിയേ നിന്നെത്തിരഞ്ഞു പലരുമിതാ! 
മതികെട്ടൊന്നിലുമില്ലാ- 

തതിവാദം കൊണ്ടൊഴിഞ്ഞുപോകുന്നു. 53 


പോകുംമണ്ണൊടു തീ നീ- 

രോഹരിപോലേ മരുത്തിനൊടുവെളിയും 

നാകമൊടൊരു നരകം പോ- 

യേകമതായ്‌ ഹാ! വിഴുങ്ങിയടിയനെ നീ! 54 


അടിയൊടുമുടി നടുവറ്റെന്‍- 

പിടിയിലടങ്ങാതിരുന്നു പല പൊരുളും 

വടിവാക്കിക്കൊണ്ടന്ന- 
ന്നടിയോടൊന്നിച്ചൊഴിഞ്ഞുവരുമൊന്നേ. 55 


ഒന്നെന്നും രണ്ടെന്നും 

നിന്നിവനെന്നും പറഞ്ഞു പതറരുതേ 

ഇന്നിക്കണ്ടവയെല്ലാം 

നിന്നോടൊന്നായ്‌ വരുന്നു കളവല്ലേ. 56 


അല്ലെന്നും പകലെന്നും 

ചൊല്ലും പൊരുളും കടന്ന സുന്ദരമേ! 
കൊല്ലെന്നോടുയിരേക്കൊ- 

ണ്ടല്ലേ നീ കൈവിലയ്ക്കുതാനയ്യോ! 57 


അയ്യോ! നിയെന്നുള്ളും 

പൊയ്യേ! പുറവും പൊതിഞ്ഞു പോകുന്നു 

മെയ്യാറാനായ്‌ വന്നേന്‍ 

കൈയേന്തിക്കൊണ്ടൊഴിഞ്ഞു പോകുന്നൂ. 58 


കുന്നുമ്മലയുമിതെല്ലാ- 

മൊന്നൊന്നായ്‌ പൊന്നടിക്കു കൂട്ടാക്കി 
നിന്നപ്പോളടിയോടെന്‍- 

പൊന്നിന്‍ കൊടികൊണ്ടമഴ്ന്നതെന്തയ്യോ! 59 


എന്തയ്യോ! നീയെന്നും 
ചിന്തയ്ക്കണയുന്നൊഴിഞ്ഞ ചിന്മയമേ! 


സ്ഥാനുഭവഗാിതി 375 


വെന്തറ്റീടുമഹന്ത- 
യ്ക്കന്തിപ്പിറയേയണിഞ്ഞ കോമളമേ! 60 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


വ്യാഖ്യാനം 


്രപഞ്ചാനുഭവമാണ്‌ ഒരു ലാകികന്റെ അനുഭവം. അതോ സ്വന്തം 
ദേഹത്തെ ആസ്പദമാക്കിയുള്ളതുമാണ്‌. ദേഹം പോയാല്‍ അതോടെ പ്രപ 
ഞ്ചാനുഭവം ഇല്ലാതാകുന്നു. പിന്നെയെല്ലാം ശൂന്യമെന്നാണ്‌ ഒരു ലാകികന്റെ 
തോന്നല്‍. ദേഹത്തിനപ്പുറം എല്ലാ കൂരിരുട്ടു. നേരെ മറിച്ച്‌ ദേഹമുള്ള 
പ്പോള്‍തന്നെ താന്‍ ദേഹമല്ല, ബോധാനന്ദഘനമായ ആത്മാവാണ്‌ എന്നനു 
ഭവിക്കുന്നതാണ്‌ സത്യദര്‍ശിയുടെ അനുഭവം. ഈ അനുഭവം വന്നയാള്‍ പ്രപ 
ഞ്ചത്തിലുടനീളം ആത്മസ്വരുപംതന്നെ ദര്‍ശിക്കുന്നു. ദേഹം പോയാലും താന്‍ 
സനാതനമായി അനുഭവസ്വരൂപമായി സ്വയം പ്രകാശിച്ചു നില്‍ക്കുമെന്ന 
യാള്‍ക്കു സംശയമില്ലാതെ തെളിയുന്നു. ഈ കൃതിയില്‍ ഈ രണ്ടനുഭവങ്ങ 
ളെയും താരതമ്യപ്പെടുത്തി കാണിച്ചുതരികയാണ്‌ ശ്രീനാരായണഗുരുദേവന്‍. 
ആദ്യമായി പ്രപഞ്ചാനുഭവത്തിന്റെ കഴമ്പില്ലായ്മയാണു വിവരിക്കുന്നത്‌. മറ്റു 
ചില കൃതികളിലെന്നപോലെ ഓര്‍മിക്കാന്‍ എളുപ്പത്തിനായി ഇതിലെ പദ്യ 
ങ്ങളിലും അന്താദിപ്രാസം അംഗീകരിച്ചിരിക്കുന്നു. 


സത്യദര്‍ശനത്തിനവസരമുണ്ടാക്കുന്ന ജ്ഞാനദൃഷ്ടിയെ വാഴ്ത്തുക 
യാണ്‌ സത്യദര്‍ശിയായ കവി ആദ്യം ചെയ്യുന്നത്‌:- 


1. മംഗളമെന്മേലരുളും 
തങ്ങളിലൊന്നിച്ചിടുന്ന സര്‍വജ്ഞന്‍ 
സംഗമമൊന്നിലുമില്ലാ- 
തംഗജരിപുവില്‍ തെളിഞ്ഞു കണ്‍കാണും. 
തങ്ങളില്‍ - ഇന്ദ്രിയാനുഭവങ്ങളില്‍; ഒന്നിച്ചിടുന്ന - എല്ലാറ്റിലും തുല്യ 
മായി പ്രകാശിച്ചു വര്‍ത്തിക്കുന്ന; സര്‍വജ്ഞന്‍ - എല്ലാമറിയുന്ന ഭഗവാന്‍; 
എന്മേല്‍ - എന്റെ നേരേ; മംഗളം അരുളും - നന്മ ചൊരിയും; സംഗമമൊന്നു 
മില്ലാതെ - അതോടെ വിശേഷിച്ചൊന്നിലും എന്റേതെന്ന ചിന്തയില്ലാതെ; അംഗ 
ജരിപുവില്‍ - കാമാരിയായ ഭവാങ്കല്‍; തെളിഞ്ഞ്‌ - സുവ്യക്തമായി; 
കണ്‍കാണും - എന്റെ ജഞാനദൃഷ്ടി തെളിയുകയും ചെയ്യും. 
ഇന്ദ്രിയാനുഭവങ്ങളില്‍ എല്ലാറ്റിലും തുല്യമായി പ്രകാശിച്ചുവര്‍ത്തിക്കുന്ന 
എല്ലാമറിയുന്ന ഭഗവാന്‍ എന്റെ നേരെ നന്മ ചൊരിയും. അതോടെ വിശേഷി 
ച്ചൊന്നിലും എന്റേതെന്ന ചിന്തയില്ലാതെ കാമാരിയായ ഭവാങ്കല്‍ എന്റെ 
ജ്ഞാനദൃഷ്ടി തെളിയുകയും ചെയ്യും. 


തെളിഞ്ഞു കണ്‍കാണും 


ഇന്ദ്രിയങ്ങള്‍ ബോധസ്വരുപമായ സത്യത്തിന്റെ ഉപകരണങ്ങള്‍ മാത്ര 
മാണ്‌. ഏതിന്ദ്രിയത്തിലും കൂടി വിഷയത്തെ ഗ്രഹിക്കുന്നത്‌ ഒരേ ഒരു ബോധ 


376 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സന്ധുര്‍ണയവ്യാഖ്യാനം - ഭാഗം [I 





മാണ്‌. കണ്ണില്‍ക്കൂടി രൂപം ഗ്രഹിക്കുന്ന അതേ ബോധം തന്നെയാണ്‌ ചെവി 
യില്‍ക്കൂടി ശബ്ദം ഗ്രഹിക്കുന്നതും. കണ്ണെന്ന ഉപകരണം അംഗീകരിക്കു 
മ്പോള്‍ ബോധം രൂപാനുഭവത്തിനു പാത്രമായിത്തീരുന്നു. അതുപോലെ 
ഓരോ ഇന്ദ്രിയം അംഗീകരിക്കുമ്പോഴൊക്കെ ഓരോ ഭിന്നാനുഭവം വന്നുചേ 
രുന്നു. ഭിന്നാനുഭവങ്ങളെല്ലാം അറിയുന്ന സര്‍വജ്ഞനാണ്‌ ബോധം. എന്നാല്‍ 
ഇന്ദ്രിയങ്ങളെ ഒഴിവാക്കാമെങ്കില്‍ ആ സര്‍വജ്ഞനില്‍ അതോടെ ഭിന്നാനു 
ഭവം നിലയ്ക്കും. സര്‍വജ്ഞനായ ബോധംമാത്രം സ്വയം പ്രകാശിച്ചു വിള 
ങ്ങുകയും ചെയ്യും. ഈ അനുഭവമാണ്‌ ജ്ഞാനദൃഷ്ടി. ഇന്ദ്രിയസംഗം വേര്‍പെ 
ടുത്തിയാലേ ഇതു സാധ്യമാവു. ഇന്ദ്രിയസംഗം വേര്‍പെടുന്നതോടെ വിഷയ 
ങ്ങളില്ലാതാവുമ്പോള്‍ കാമങ്ങളകലും. ഇതുതന്നെയാണ്‌ ശിവന്റെ കാമാരി 
ത്വം. ഇങ്ങനെ സ്വയം പ്രകാശിക്കുന്ന ബോധാനുഭവം ഭഗവത്‌ കാരുണ്യത്താല്‍ 
തനിക്കുണ്ടായിത്തീരുമെന്നു സ്വയം നിശ്ചയദാര്‍ഡ്യത്തോടെ ഉറപ്പുവരുത്തു 
കയാണു സത്യജിജ്ഞാസു ഇവിടെ. 


ഇന്ദ്രിയങ്ങളൊന്നും സ്വയംപര്യാപ്തങ്ങളല്ല. ബോധത്തിന്റെ സഹായ 
മില്ലെങ്കില്‍ അവയും അവയുടെ വിഷയവും പിന്നെ വെറും ശൂന്യമാണ്‌. 
ഇനിയും ഒരിന്ദ്രിയത്തിന്‌ അതിന്റെ അല്പവിഷയത്തെയല്ലാതെ മറ്റൊന്നി 
നെയും കാട്ടിത്തരാനുള്ള കഴിവുമില്ല. ഇന്ദ്രിയങ്ങളുടെ ഈ അല്പാനുഭവമു 
പേക്ഷിക്കാതെ പൂര്‍ണാനുഭവമെങ്ങനെയുണ്ടാകാനാണ്‌? ഇക്കാര്യമാണിനി 
പ്രതിപാദിക്കുന്നത്‌. കണ്ണ്‌, ചെവി, ത്വക്ക്‌ എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളുടെ അല്പാ 
നുഭവ രഹസ്യമാണ്‌ രണ്ടാം പദ്യത്തില്‍ വിവരിക്കുന്നത്‌:- 


2. കാണും കണ്ണിലടങ്ങി- 
ക്കാണുന്നില്ലീ നിരന്തരം സകലം 
ക്വാണം ചെവിയിലടങ്ങു- 
ന്നോണം ത്വക്കില്‍ തുലഞ്ഞുമറ്റതുപോം. 
കാണും കണ്ണില്‍ - രൂപം മാത്രം കാണാന്‍ കഴിവുള്ള കണ്ണില്‍; നിര 
ന്തരം - സദാ; സകലം - എല്ലാം; അടങ്ങിക്കാണുന്നില്ല - അനുഭവവിഷയ 
മായി തീരുന്നില്ല; ചെവിയില്‍ - ചെവിയില്‍; ക്വാണം - ശബ്ദം; അടങ്ങു 
ന്നോണം - മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ എന്നതുപോലെ; ത്വക്കില്‍ - തൊലി 
യില്‍; മറ്റതു - സ്പര്‍ശം മാത്രം; തുലഞ്ഞുപോം - അനുഭവിച്ചുതീരും. 
രൂപം മാത്രം കാണാന്‍ കഴിവുള്ള കണ്ണില്‍ സദാ എല്ലാം അനുഭവവിഷ 
യമായിത്തീരുന്നില്ല. ചെവിയില്‍ ശബ്ദം മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ എന്ന 
തുപോലെ തൊലിയില്‍ സ്പര്‍ശം മാത്രം അനുഭവിച്ചുതീരും. 


ഇന്ദ്രിയങ്ങള്‍ ബോധത്തിന്റെ ജഡോപകരണങ്ങള്‍ മാത്രമാണ്‌. ഒരിന്ദ്രി 
യത്തിന്‌ ഒരു വിഷയമല്ലാതെ ഗ്രഹിക്കാന്‍ പറ്റുന്നില്ല. ആ ഇന്ദ്രിയമില്ലെങ്കില്‍ 
ആ വിഷയവും അതോടെ ഇല്ലാതാകും. കണ്ണിനു രൂപം മാത്രമേ ഗ്രഹിക്കാന്‍ 
പറ്റു. അതുപോലെ ചെവിക്കു ശബ്ദവും ത്വക്കിനു സ്പര്‍ശവും മാത്രമേ ഗ്രഹി 
ക്കാന്‍ കഴിയുകയുള്ളു. ഉപകരണങ്ങള്‍ ഇല്ലാതായാല്‍ വിഷയങ്ങളും ഇല്ലാ 
താകുന്നതുകൊണ്ട്‌ വിഷയങ്ങള്‍ ഏതോ ശുദ്ധവസ്തുവില്‍ ഉപകരണങ്ങളു 


സ്വാനുഭവഗീതി 377 


ണ്ടാക്കുന്ന കാഴ്ചകള്‍ മാത്രമാണെന്നു തെളിയുന്നു. പച്ചനിറമുള്ള ഒരു കണ്ണാ 
ടിയില്‍ക്കൂടി പറുത്തേയ്ക്കു നോക്കിയാല്‍ പ്രപഞ്ചമാകെ പച്ചനിറമുള്ളതായി 
കാണപ്പെടും. പ്രപഞ്ചം വാസ്തവത്തില്‍ പച്ചയായതുകൊണ്ടല്ലല്ലോ അങ്ങനെ 
കാണപ്പെടുന്നത്‌. ആ പച്ചനിറം ഉപകരണം തല്ക്കാലത്തേയ്ക്കുണ്ടാക്കുന്ന 
വെറും കാഴ്ചമാത്രമാണ്‌. ഇങ്ങനെ പരിശോധിച്ചാല്‍ രൂപസ്പര്‍ശാദിവിഷ 
യാനുഭവങ്ങള്‍ ഏതോ ശുദ്ധവസ്തുവില്‍ കണ്ണ്‌, തൊലി മുതലായ ഉപകര 
ണങ്ങള്‍ ഉണ്ടാക്കിത്തീര്‍ക്കുന്ന താല്ക്കാലികാനുഭവങ്ങള്‍ മാത്രമാണെന്നു 
കാണാന്‍ കഴിയും. ഏതു ശുദ്ധവസ്തുവാണ്‌ ഉപകരണങ്ങളിലൂടെ ഇങ്ങനെ 
വിഷയരുപം കൈക്കൊണ്ടതുപോലെ കാണപ്പെടുന്നത്‌ എന്നു കണ്ടുപിടിക്കു 
ന്നതാണ്‌ സത്യസാക്ഷാത്കാരം. 


രസാനുഭവത്തിന്റെ കാര്യവുംകൂടി ചൂണ്ടിക്കാണിച്ചശേഷം വിഷയാനു 
ഭവങ്ങളെല്ലാം ഉപകരണങ്ങളായ ഇന്ദ്രിയങ്ങളില്‍ അടങ്ങുന്നവയാണെന്നു കാട്ടി 
ത്തരികയാണ്‌ മൂന്നാം പദൃത്തില്‍:- 


3. പോമിതുപോലെ തുടങ്ങി- 
പ്പോമറുരസമപ്പുറത്തു നാവതിലും 
പോമിതുപോലെ തുടങ്ങി- 
പ്പോമിതുവായ്മുതലെഴുന്നൊരിന്ദ്രിയവും. 
ഇതുപോലെ തുടങ്ങി - മേല്‍ രൂപം, ശബ്ദം, സ്പര്‍ശം എന്നിവയുടെ 
കാര്യം വിവരിച്ചതുപോലെ മറ്റിന്ദ്രിയങ്ങളും; പോം - ഉപകരണങ്ങളില്‍ അടങ്ങി 
ഇല്ലാതാകും; അറുരസം - അനുഭവിച്ചുതീരുന്ന രസം; അപ്പുറത്തു നാവതിലും 
- പ്രത്യേകമായി ഒഴിഞ്ഞു നില്ക്കുന്ന നാവെന്ന ഇന്ദ്രിയത്തിലും; പോം - 
അടങ്ങി അവസാനിക്കും; ഇതുപോലെ തുടങ്ങി - ഇതേ രീതിയില്‍ത്തന്നെ; 
പോം - ഗന്ധം മൂക്കിലടങ്ങി അവസാനിക്കും; വായ്‌ മുതല്‍ - വായിലുള്ള 
വാഗിന്ദ്രിയം മുതല്‍ ; എഴുന്നൊരിന്ദ്രിയവും - എണ്ണാവുന്ന കര്‍മേന്ദ്രിയങ്ങളും; 
ഇതുപോം - ഇതേ രീതിയില്‍ തന്നെ അനുഭവമുളവാക്കി അടങ്ങും. 
മേല്‍ രൂപം, ശബ്ദം, സ്പര്‍ശം എന്നിവയുടെ കാര്യം വിവരിച്ചതുപോലെ 
മറ്റിന്ദ്രിയവിഷയങ്ങളും ഉപകരണങ്ങളില്‍ അടങ്ങി ഇല്ലാതാകും. അനുഭവി 
ച്ചുതീരുന്ന രസം പ്രത്യേകമായി ഒഴിഞ്ഞു നില്‍ക്കുന്ന നാവെന്ന ഇന്ദ്രിയ 
ത്തിലും അടങ്ങി അവസാനിക്കും. ഇതേ രീതിയില്‍ത്തന്നെ ഗന്ധം മൂക്കില 
ടങ്ങി അവസാനിക്കും. വായിലുള്ള വാഗിന്ദ്രിയം മുതല്‍ എണ്ണാവുന്ന കര്‍മേ 
ന്രിയങ്ങളും ഇതേ രീതിയില്‍തന്നെ അനുഭവമുളവാക്കി അടങ്ങും. 


ജ്ഞാനകര്‍മേന്ദ്രിയ രഹസ്യം 


ചെവി, തൊലി, കണ്ണ്‌, നാവ്‌, മുക്ക്‌ എന്നിവയാണു ജ്ഞാനേന്ദ്രിയങ്ങള്‍. 
ശബ്ദം, സ്പര്‍ശം, രൂപം, രസം, ഗന്ധം എന്നിവയാണ്‌ യഥാക്രമം അവയുടെ 
വിഷയങ്ങള്‍. കൈ, കാല്‍, വാക്ക്‌, ജനനേന്ദ്രിയം, വിസര്‍ജ്ജനേന്ദ്രിയം എന്നി 
വയാണ്‌ കര്‍മേന്ദ്രിയങ്ങള്‍. എടുക്കുക, നടക്കുക, സംസാരിക്കുക, ആനന്ദിപ്പി 
ക്കുക, വിസര്‍ജിക്കുക എന്നിവയാണു യഥാക്രമം അവയുടെ വിഷയങ്ങള്‍. 
ശ്ലോകത്തില്‍ “വായ്‌' എന്നു പറഞ്ഞിരിക്കുന്നതു വാഗിന്ദ്രിയത്തെ ഉദ്ദേശിച്ചാണ്‌. 


378 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധ്യര്‍ണവ്യാഖ്യാനം - ഭാഗം 1 





മറ്റു കര്‍മേന്ദ്രിയങ്ങളും അതോടൊപ്പം ഗ്രഹിക്കപ്പെടേണ്ടവയാണ്‌. ജ്ഞാനേന്ദ്രി 
യങ്ങള്‍ വിഷയങ്ങളെ അംഗീകരിക്കുന്നു. കര്‍മേന്ദ്രിങ്ങള്‍ അവയില്‍ പ്രവര്‍ 
ത്തിക്കുന്നു. ഓരോ ഇന്ദ്രിയവും ഓരോ വിഷയത്തില്‍ നിയമേന പ്രവര്‍ത്തി 
ക്കുന്നവയാണ്‌. എന്നാല്‍ ഈ ഉപകരണങ്ങളില്‍ക്കൂടിയെല്ലാം വിഷയങ്ങളെ 
അനുഭവിക്കുന്ന വസ്തു ഒന്നാണെന്ന കാര്യത്തില്‍ ആര്‍ക്കും സംശയം വരു 
മെന്നുതോന്നുന്നില്ല. കാണുന്നതും കേള്‍ക്കുന്നതും നടക്കുന്നതും ആനന്ദി 
ക്കുന്നതും ഒക്കെ ഞാന്‍ തന്നെയാണെന്നാണല്ലോ എല്ലാവരുടെയും അനു 
ഭവം. എല്ലാ ഉപകരണങ്ങളെയും പ്രവര്‍ത്തിപ്പിക്കുന്നതു ഞാന്‍” ആണെങ്കില്‍ 
“ഞാന്‍” ഉപകരണങ്ങളില്‍ നിന്നും ഭിന്നനാണെന്നു തീര്‍ച്ച. ഉപകരണങ്ങളി 
ല്ലെങ്കില്‍ എനിക്ക്‌ അവയുടെ അനുഭവങ്ങളും ഉണ്ടായിരിക്കില്ല. അപ്പോള്‍ ഉപ 
കരണങ്ങളെ അകറ്റിയിട്ട്‌ “ഞാന്‍” തനിയേ നിന്നാല്‍ അതായിരിക്കും എന്റെ 
യഥാര്‍ഥസ്വരുപം. അപ്പോഴുള്ള അനുഭവം കണ്ടെത്തുകയാണു സത്യാനുഭവം. 

ഇനിയും ഈ ലോകത്ത്‌ ഇന്ദ്രിയങ്ങള്‍ ഒഴിഞ്ഞുമാറിയ ഒരനുഭവഘട്ടം 
കാണ്മാനുണ്ടോ? ഗാഡനിദ്ര അഥവാ സുഷുപ്തി അത്തരം അനുഭവമാണല്ലോ 
എന്നാണടുത്തതായി ചൂണ്ടിക്കാണിക്കുന്നത്‌.- 


4. ഇന്ദ്രിയമായിടുമന്നാ- 
ളിന്ദ്രിയവും കെടുമതന്നു കൂരിരുളാം 
മന്നിലുരുണ്ടുവിഴുമ്പോല്‍ 
തന്നിലകൈവിട്ടുതെറ്റിവടമറ്റാല്‍ 
അന്നാള്‍ - വിഷയങ്ങളെ അനുഭവിക്കുന്ന ജാഗ്രദവസ്ഥയില്‍; ഇന്ദ്രിയ 
മായിടും - കണ്ണ്‌, മൂക്ക്‌ തുടങ്ങിയ ഇന്ദ്രിയങ്ങള്‍ ബോധത്തിന്റെ ഉപകരണങ്ങ 
ളായി പ്രവര്‍ത്തിക്കും; ഇന്ദ്രിയവും കെടും - എന്നാല്‍ ഗാഡനിദ്രയില്‍ ഈ 
ഇന്ദ്രിയങ്ങള്‍ പ്രവര്‍ത്തനരഹിതങ്ങളാവും; അന്ന്‌ അതു കൂരിരുളാം - അപ്പോള്‍ 
ഇന്ദ്രിയാനുഭവമെല്ലാം കൂരിരുട്ടായി മാറും; വടമറ്റാല്‍ - വടത്തില്‍ സഞ്ചരി 
ക്കുന്നയാള്‍ അതു മുറിഞ്ഞാല്‍; തന്നിലകൈവിട്ട്‌ - വടത്തിലെ സഞ്ചാരമെന്ന 
സ്ഥിതി മാറിയിട്ട്‌; മന്നിലുരുണ്ടുവീഴുംപോല്‍ - തറയില്‍ വീഴാനിടവരുന്നതു 
പോലെയാണ്‌ ജാഗ്രത്തിലെ വിഷയാനുഭവം വിട്ടു സുഷുപ്ത്യനുഭവത്തി 
ലേയ്ക്കു കടക്കുന്നത്‌. 
വിഷയങ്ങളെ അനുഭവിക്കുന്ന ജാഗ്രദവസ്ഥയില്‍ കണ്ണ്‌, മുക്ക്‌ തുടങ്ങിയ 
ഇന്ദ്രിയങ്ങള്‍ ബോധത്തിന്റെ ഉപകരണങ്ങളായി പ്രവര്‍ത്തിക്കും. എന്നാല്‍ 
ഗാഡ്ദനിദ്രയില്‍ ഈ ഇന്ദ്രിയങ്ങള്‍ പ്രവര്‍ത്തനരഹിതങ്ങളാവും. അപ്പോള്‍ 
ഇന്ദ്രിയാനുഭവമെല്ലാം കൂരിരുട്ടായി മാറും. വടത്തില്‍ സഞ്ചരിക്കുന്നയാള്‍ 
അതു മുറിഞ്ഞാല്‍ വടത്തിലെ സഞ്ചാരമെന്ന സ്ഥിതി മാറിയിട്ട്‌ തറയില്‍ വീഴാ 
നിടവരുന്നതുപോലെയാണ്‌ ജാഗ്രത്തിലെ വിഷയാനുഭവംവിട്ടു സുഷുപ്ത്യ 
നുഭവത്തിലേയ്ക്കു കടക്കുന്നത്‌. 


ഉണര്‍വും ഉറക്കവും 


ഇന്ദ്രിയങ്ങള്‍ പുറമേ പ്രസരിച്ചു വിഷയങ്ങളെ ഗ്രഹിക്കുന്ന അവസ്ഥ 
യാണു ജാഗ്രത്ത്‌ അഥവാ ഉണര്‍വ്‌. ഓരോ ഇന്ദ്രിയവും ഓരോ വിഷയത്തെ 


സ്ഥാനുഭവഗിതി 379 


ഗ്രഹിക്കുന്നു. എന്നാല്‍ ഞാന്‍, ഞാന്‍ എന്നിങ്ങനെ ഉള്ളില്‍ സദാ സ്ഫുരി 
ക്കുന്ന ബോധമാണ്‌ എല്ലാ ഇന്ദ്രിയങ്ങളുംവഴി വിഷയത്തെ അനുഭവിക്കുന്ന 
ത്‌. “ഞാന്‍” കണ്ണിനെ ആശ്രയിച്ചാല്‍ രൂപം അനുഭവിക്കും. ചെവിയെ ആശ്ര 
യിച്ചാല്‍ ശബ്ദം. ഇങ്ങനെ ഓരോന്നും. ഇതുകൊണ്ടുതന്നെ “ഞാന്‍” എന്ന 
ബോധാംശത്തിനു സ്വതേ ഈ അനുഭവങ്ങളൊന്നുമില്ലെന്നും അതു ഇന്ദ്രിയ 
ങ്ങളാകുന്ന ഉപകരണങ്ങളെ ആശ്രയിക്കുന്നതുകൊണ്ടു വന്നുചേരുന്ന അനുഭ 
വങ്ങളാണിവയെന്നും സിദ്ധമാകുന്നു. ഇനിയും ഇന്ദ്രിയങ്ങളില്‍നിന്നും മാറി 
വിഷയാനുഭവങ്ങളൊന്നുമില്ലാതെ നില്‍ക്കുന്ന ഒരു ഘട്ടം ബോധത്തിനു സംഭ 
വിക്കാറുണ്ടോ എന്നാണന്വേഷിക്കേണ്ടത്‌. ബോധം വിഷയാനുഭവങ്ങള്‍ 
വെടിഞ്ഞു മാറി നില്‍ക്കുന്ന അവസ്ഥയാണല്ലോ സുഷുപ്തി അഥവാ ഗാഡ 
നിദ്ര. എല്ലാ വിഷയാനുഭവങ്ങളും ഇവിടെ കൂരിരുട്ടായി മാറുന്നു. വടത്തില്‍ 
കളിക്കുന്ന ഒരാള്‍ ആ കളികളൊക്കെ കാണിക്കുന്നത്‌ വടമെന്ന ഉപകരണത്തെ 
ആശ്രയിച്ചാണ്‌. വടംപൊട്ടിയാലോ? കളിയെല്ലാം തീര്‍ന്ന്‌ ആളും നിലത്തു 
വീഴും. അതുപോലെ ഇന്ദ്രിയങ്ങളെന്ന ഉപകരണങ്ങളെ ആശ്രയിച്ചാണു 
ജീവന്‍ ഉണര്‍വിലെ കളിയൊക്കെ കളിക്കുന്നത്‌. അവ വിട്ടുപോയാലോ? 
ജീവന്‍ കളി മതിയാക്കി തന്റെ ഉറവിടമായ ബ്രഹ്മസ്വരുപത്തിലേയ്ക്കു മട 
ങ്ങും. വിഷയാനുഭവമെല്ലാം കൂരിരുട്ടായി മാറുകയും ചെയ്യും. ഗാഡ്നിദ്ര 
വാസ്തവത്തില്‍ ജീവന്റെ (ബ്ഹ്മപാപ്തിയാണ്‌. പക്ഷേ വിഷയാനുഭവത്തിനു 
ഹേതുവായ കൂരിരുട്ട്‌ അഥവാ അവിദ്യ പൂര്‍ണമായി വിട്ടുപോകാത്തതുകൊണ്ട്‌ 
അതറിയാന്‍ പറ്റുന്നില്ല, അത്രേയുള്ളു. അവിദ്യ കൂടി മാറിയാല്‍ ജീവനു നേരിട്ടു 
ബ്രഹ്മാനുഭവമുണ്ടാകും. അതാണു മോക്ഷം. 


ഗാഡ്നിദ്ര അഥവാ സുഷുപ്തി ജീവന്റെ ര്രഹ്മപ്രാപ്തിയാണെന്നു പറ 
ഞ്ഞുവല്ലോ. ഇവിടത്തെ ഇരുട്ട്‌ ഉള്ളതാണോ? അതു മാറിയാല്‍ എന്താണു 
സ്ഥിതി? ഈ സംശയങ്ങള്‍ക്കുള്ള മറുപടിയാണ്‌ അഞ്ചാം പദ്യം:- 


5. അറ്റാലിരുളിലിരിക്കു- 

ന്നുറ്റോനിവനെന്നുരയ്ക്കിലല്ലലറും 

ചുറ്റും കതിരിടുവോന്‍ തന്‍ 

ചുറ്റായ്‌ മറ്റൊരിരുട്ട്‌ വിലസിടുമോ? 

അറ്റാല്‍ - ഇന്ദ്രിയങ്ങളുടെ വിഷയാനുഭവം മാറുന്നതോടെ; ഇരുളിലി 

രിക്കുന്നുറ്റോന്‍ - അവിദ്യാമയമായ ഇരുട്ടുകൊണ്ടു മൂടിയിരിക്കുന്ന ആനന്ദ 
ബോധമാണ്‌; ഇവനെന്നുരയ്ക്കില്‍ - ഈ ജീവന്‍ എന്നറിയാന്‍ കഴിഞ്ഞാല്‍; 
അല്ലലറും - അതോടെ ദുഃഖമെല്ലാം മാറിക്കിട്ടും; ചുറ്റും കതിരിടുവോന്‍ തന്‍ 
- സ്വയം പ്രകാശിച്ച്‌ ഇക്കാണുന്ന ലോകത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 
ബോധത്തിന്‌; ചുറ്റായ്‌ - ചുറ്റുമായി അതിനെ മറച്ച്‌; മറ്റൊരിരുട്ടു വിലസി 
ടുമോ - പിന്നെയൊരിരുട്ടിനു വര്‍ത്തിക്കാന്‍ കഴിയുമോ? 


ഇന്ദ്രിയങ്ങളുടെ വിഷയാനുഭവം മാറുന്നതോടെ അവിദ്യാമയമായ ഇരു 
ട്ടുകൊണ്ടു മൂടിയിരിക്കുന്ന ആനന്ദബോധമാണ്‌ ഈ ജീവന്‍ എന്നറിയാന്‍ 
കഴിഞ്ഞാല്‍ അതോടെ ദുഃഖമെല്ലാം മാറിക്കിട്ടും. സ്വയം പ്രകാശിച്ച്‌ ഇക്കാ 


380 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധ്ര്‍ണവ്യാഖ്യാനം - ഭാഗം / 


ണുന്ന ലോകത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബോധത്തിനു ചുറ്റുമായി 
അതിനെ മറച്ച്‌ പിന്നെയൊരിരുട്ടിനു വര്‍ത്തിക്കാന്‍ കഴിയുമോ? 


ജീവന്റെ അവിദ്യാമറ 


ഗാഡനിദ്ര അത്ഭുതകരമായ ഒരനുഭവമാണ്‌. സുഖിപ്പിക്കുന്നു എന്നു 
കരുതുന്ന ഇന്ദ്രിയങ്ങളോ വിഷയങ്ങളോ ഒന്നുംതന്നെ അവിടെയില്ല. ഉണര്‍ന്നു 
വരുമ്പോള്‍ “ഞാന്‍ സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല” എന്നാണനുഭ 
വം. ഉറക്കത്തിലുണ്ടായ അനുഭവത്തെയാണൊരാള്‍ ഉണരുമ്പോള്‍ ഇങ്ങനെ 
സ്മരിക്കുന്നത്‌. അനുഭവിക്കാത്തതു സ്മരിക്കാന്‍ പറ്റുകയില്ലല്ലോ. ഈ അനു 
ഭവം മൂന്നു കാര്യങ്ങള്‍ സ്പഷ്ടമായി വെളിപ്പെടുത്തുന്നു. ഉറക്കത്തില്‍ ജീവന്‍ 
സുഖസ്വരൂപമായി ബാക്കിനില്ക്കുന്നു. ഇതാണ്‌ ഒന്നാമത്തെ കാര്യം. ഉറക്ക 
ത്തില്‍ രണ്ടാമതൊന്നിന്റെ അനുഭവമില്ലാത്തതുകൊണ്ട്‌ അനുഭവിച്ചതു മറ്റൊ 
ന്നില്‍നിന്നും കിട്ടിയ സുഖമാകാന്‍ ഇടയില്ല. ഉറക്കത്തില്‍ ഒന്നും അറിയാതി 
രുന്നതാണ്‌ സുഖിപ്പിച്ചതെന്ന വസ്തുത രണ്ടാമത്തെ കാര്യം. ഒന്നും അറി 
ഞ്ഞില്ല' എന്നാണല്ലോ അനുഭവം. മറ്റുള്ളവയെ അറിയുന്നതു ദുഃഖകാരണ 
മാണെന്ന്‌ ഈ അനുഭവം തന്നെ സൂചിപ്പിക്കുന്നു. ഉറക്കത്തില്‍ അനുഭവിച്ച 
ആത്മസുഖംപോലും അനുഭവവേളയില്‍ അറിയാന്‍ കഴിയാത്തവണ്ണം ഒരി 
രുണ്ട മറ അതിനെ മൂടിയിരുന്നു എന്നതാണു മൂന്നാമത്തെ കാര്യം. അപ്പോള്‍ 
ഉറക്കം രണ്ടില്ലാത്ത അദ്വൈതാനുഭവമാണ്‌. അവിടെ ആനന്ദസ്വരൂപമായ 
ആത്മാവും അതിനെ മൂടുന്ന ഒരു മറയുമാണുള്ളത്‌. ഇക്കാര്യമാണ്‌ “ഇരുളി 
ലിരിക്കുന്നുറ്റോന്‍' എന്ന ഭാഗംകൊണ്ട്‌ ഗുരുദേവന്‍ വെളിപ്പെടുത്തിയിരിക്കു 
ന്നത്‌. ഇത്രയുമറിഞ്ഞുകഴിഞ്ഞാല്‍ ആനന്ദസ്വരൂപമായ ആത്മാവിനെ മൂടുന്ന 
ഈ മറയെക്കൂടി അകറ്റാന്‍ പറ്റുമോ എന്നാണാലോചിക്കേണ്ടത്‌. സത്യാന്വേ 
ഷികള്‍ സാധനാനുഷ്ഠാനങ്ങളിലൂടെ യത്നിക്കുന്നതതിനുവേണ്ടിയാണ്‌. 
ഉണര്‍ന്നിരുന്നു വിഷയങ്ങളെ അനുഭവിക്കുന്ന ജാഗ്രദവസ്ഥയില്‍ തന്നെ നിസ്സം 
ഗത്വം ശീലിച്ച്‌ വിഷയവാസന അകറ്റാമെങ്കില്‍ ഉറക്കത്തിലെ ഇരുണ്ട മറയും 
മാറുമെന്നവര്‍ കണ്ടു. വാസ്തവത്തില്‍ വിഷയവാസന അതിന്റെ കാരണമായ 
അജ്ഞാനമായി മാറി ആത്മാവിനെ മറയ്ക്കുന്നതാണ്‌ ഉറക്കത്തിലെ ഇരുണ്ട 
മറ. ഉണര്‍ന്നിരിക്കുമ്പോള്‍ സര്‍വ്ര്ത ഈശ്വരബുദ്ധി അഭ്യസിച്ചു വിഷയവാ 
സന അകറ്റുന്നവര്‍ക്ക്‌ ഈ അജ്ഞാനമറ നീങ്ങിക്കിട്ടുന്നു. അതോടെ ബോധാ 
നന്ദമയമായ ബ്രഹ്മസത്യം സുര്യതുല്യം സര്‍വത്ര ഇടതിങ്ങി വിളങ്ങുന്നതായും 
അനുഭവപ്പെടുന്നു. അവിടെ പിന്നെ ഒരിക്കലും ഇരുട്ടിന്റെ പ്രശ്നം ഉദിക്കുന്ന 
തേയില്ല. ഈ സാക്ഷാത്കാരം നേടിയ ഗുരുദേവന്‍ സ്വാനുഭവം തന്നെയാണ്‌ 
“ചുറ്റും കതിരിടുവോന്‍ തന്‍ ചുറ്റായ്‌ മറ്റൊരിരുട്ടു വിലസിടുമോ” എന്നു ചോദ്യ 
രൂപേണ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


സ്വയം പ്രകാശിക്കുന്ന സത്യത്തില്‍ ഈ ഇരുണ്ട മറ എങ്ങനെ വന്നു? 
ഈ ചോദ്യം ചോദിച്ചിട്ടു കാര്യമില്ല. ഈ മറ അകറ്റാവുന്നതാണെന്നു തെളി 
ഞ്ഞിട്ടുണ്ട്‌. ധൈര്യമുണ്ടെങ്കില്‍ അതിനു യത്നിക്കു, ഇക്കാര്യമാണ്‌ ഗുരുദേ 
വന്‍ അടുത്ത പദ്യത്തില്‍ വെളിപ്പെടുത്തുന്നത്‌:- 


സ്വാനുഭവഗീത? 381 


6. വിലസിടുവോനിവനെന്നാ- 
ലലസത താനേ കടന്നുപിടികൂടും 
നിലയിതുതന്നെ നമുക്കീ- 
നിലയനമേറുമ്പോഴാണൊരാനന്ദം 


ഇവന്‍ - ഈ ജീവന്‍; വിലസിടുവോന്‍ - ഇന്ദ്രിയ വിഷയങ്ങളില്‍ രസി 
ക്കുന്നവനാണ്‌; എന്നാല്‍ - എന്നു വന്നാല്‍; താനേ - അറിയാതെ; അലസത 
- സ്വരൂപ വിസ്മരണരൂപത്തിലുള്ള അവിദ്യ; കടന്നു പിടികൂടും - കേറിവന്നു 
മറയുണ്ടാക്കും; നമുക്ക്‌ - ജീവന്മാര്‍ക്ക്‌; നിലയിതുതന്നെ - അപ്പോഴും സ്വരൂപം 
ബ്രഹ്മംതന്നെ; ഈ നിലയനമേറുമ്പോഴാണൊരാനന്ദം - വിഷയവാസനയ 
കറ്റി സ്വരുപം സാക്ഷാത്കരിക്കുമ്പോഴേ ഈ ആനന്ദം അറിയാറാവു. 


ഈ ജീവന്‍ ഇന്ദ്രിയവിഷയങ്ങളില്‍ രസിക്കുന്നവനാണ്‌ എന്നുവന്നാല്‍ 
അറിയാതെ സ്വരൂപവിസ്മരണരുപത്തിലുള്ള അവിദ്യ കേറിവന്നു മറയു 
ണ്ടാക്കും. ജീവന്മാര്‍ക്ക്‌ അപ്പോഴും സ്വരൂപം ബ്രഹ്മം തന്നെ. വിഷയവാസ 
നയകറ്റി സ്വരൂപം സാക്ഷാത്കരിക്കുമ്പോഴേ ഈ ആനന്ദം അറിയാറാവൂ. 


നിലയിതുതന്നെ 


ആനന്ദഘനമായ ബ്രഹ്മത്തിന്റെ അംശമാണ്‌ ജീവന്‍. ജീവന്റെ ഈ 
ബ്രഹ്മസ്വരൂപസ്ഥിതിക്ക്‌ ഒരിക്കലും ഒരു മാറ്റവും സംഭവിക്കുന്നുമില്ല. പിന്നെ 
സംസാരബന്ധം അനുഭവിക്കുന്നതോ. ്രഹ്മശക്തിയായ മായ ബ്രഹ്മാംശ 
ത്തില്‍ തല്ക്കാലത്തേയ്ക്കുണ്ടാക്കുന്ന ഒരു ഭ്രമമാണ്‌ സംസാരബന്ധം. ശക്തി 
സ്പന്ദിച്ച്‌ അന്തഃകരണത്തെയും ഇന്ദ്രിയങ്ങളെയും ഉണ്ടാക്കുന്നതോടെ 
ബ്രഹ്മാംശമായ ജീവന്‍ അവയെ ആശ്രയിച്ച്‌ ജഡ്രപപഞ്ചം ഉണ്ടെന്ന അനുഭ 
വത്തിനു വിധേയനാകുന്നു. ഇങ്ങനെ വന്നുചേരുന്ന ശ്രമമാണ്‌ സംസാരബ 
ന്ധം. ഒരു വസ്തുവില്‍ ആരോപിച്ചനുഭവിക്കുന്ന ശ്രമമൊന്നും ആ വസ്തു 
വിന്റെ സ്വരൂപത്തിനു മാറ്റം വരുത്തുന്നില്ല. മരുഭൂമിയില്‍ ആരോപിതമാകുന്ന 
കാനല്‍ജലം അതിനെ നനയ്ക്കുന്നതേയില്ല. കയറില്‍ സര്‍പ്പം, ജലധാര, വടി 
എന്നിങ്ങനെ എന്തെല്ലാം കാഴ്ചകള്‍ ഉണ്ടെന്നുതോന്നിയാലും കയറിന്റെ സ്വരൂ 
പത്തിനു മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അതുപോലെ ബ്രഹ്മാംശമായ ജീവ 
നില്‍ എന്തെല്ലാം സംസാരബന്ധങ്ങള്‍ ആരോപിച്ചനുഭവിച്ചാലും ജീവന്റെ 
ബ്രഹ്മസ്വരൂപത്തില്‍ മാറ്റമൊന്നും വരുത്തുന്നില്ലെന്നുള്ളതാണ്‌ സത്യം. ഇതെ 
പ്പോള്‍ അറിയാറാകും. ആരോപിച്ചിരിക്കുന്ന കാഴ്ചകള്‍ അകറ്റി സ്വരൂപം 
കണ്ടെത്തുമ്പോള്‍ ഇതറിയാറാകും. അക്കാര്യമാണ്‌ “നിലയനമേറുമ്പോഴാണൊ 
രാനന്ദം” എന്ന ഭാഗംകൊണ്ടു ഗുരുദേവന്‍ വ്യക്തമാക്കിയിരിക്കുന്നത്‌. കയ 
റില്‍ പാമ്പിനെക്കാണുന്നയാള്‍ക്ക്‌ കയറിനൊരു മാറ്റവും വന്നിട്ടില്ലെന്ന്‌ എപ്പോ 
ഴറിയാറാകും? പാമ്പിന്റെ കാഴ്ചപോയി അടുത്തുചെന്ന്‌ കയറിനെ കാണു 
മ്പോള്‍ അറിയാറാകും. അതുപോലെ ആത്മസ്വരൂപം സാക്ഷാത്കരിച്ചാല്‍ 
ജനനമരണാദി സംസാരബന്ധം ആത്മാവിന്‌ ഒരിക്കലും സംഭവിച്ചിട്ടില്ലെന്ന്‌ 
അറിയാറാകും. 


അങ്ങനെയുള്ള സ്വരൂപസാക്ഷാത്കാരത്തിലെത്തുമ്പോഴുള്ള അനുഭവം 
എന്തായിരിക്കുമെന്നാണിനി അടുത്ത പദ്യത്തില്‍ വിവരിക്കുന്നത്‌:- 


382 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്മുരീണവ്യാഖ്യമാനം - ഭാഗം 7 





7. ആനന്ദക്കടല്‍ പൊങ്ങി- 
ത്താനേ പായുന്നിതാ പരന്നൊരുപോല്‍ 
ജ്ഞാനം കൊണ്ടിതിലേറി- 
പ്പാനം ചെയ്യുന്നു പരമഹംസജനം. 
ആനന്ദക്കടല്‍ പൊങ്ങി-സര്‍വത്ര ഒരാനന്ദസമുദ്രം തന്നെ തെളിഞ്ഞ്‌; 
ഒരുപോല്‍ പരന്ന്‌ - ഒരേമട്ടില്‍ വ്യാപിച്ച്‌; താനേ പായുന്നു - സ്വയം നിറഞ്ഞു 
കവിയുന്നു; പരമഹംസജനം-പരമസത്യം കണ്ട സ്ഥിതപ്രജ്ഞന്മാര്‍; ജ്ഞാനം 
കൊണ്ട്‌-വസ്തു ഒന്നേയുള്ളു എന്ന ദൃഡമായ അനുഭവത്തിലൂടെ; ഇതിലേറി 
- ആ ആനന്ദക്കടലിലിറങ്ങി; പാനം ചെയ്യുന്നു - അതു കുടിച്ചു മദിക്കുന്നു. 
സര്‍വത്ര ഒരാനന്ദസമുദ്രം തന്നെ തെളിഞ്ഞ്‌ ഒരേ മട്ടില്‍ വ്യാപിച്ചു സ്വയം 
നിറഞ്ഞു കവിയുന്നു. സത്യം കണ്ട സ്ഥിതപ്രജ്ഞന്മാര്‍ വസ്തു ഒന്നേയുള്ളു 
എന്ന ദൃഡമായ അനുഭവത്തിലൂടെ ഈ ആനന്ദക്കടലിലിറങ്ങി അതു കുടിച്ചു 
മദിക്കുന്നു. 


ജ്ഞാനിയുടെ ആനന്ദം 


ഇടതിങ്ങിയ ആനന്ദാനുഭവമാണു ബ്രഹ്മസ്വരൂപം. ജീവന്‍ ആത്മസ്വരൂപം 
കണ്ടെത്തുന്നതോടെ സ്വശരീരത്തില്‍ കുടികൊള്ളുന്ന ആത്മാവുതന്നെയാണ്‌ 
ജഗത്തിലെങ്ങും വ്യാപിച്ചുനില്‍ക്കുന്ന സത്യമെന്നു തെളിയുന്നു. ആനന്ദസ്വ 
രൂപമായ ഒരേ ഒരു വസ്തുവിലെ മായാദൃശ്യമാണു പ്രപഞ്ചമെന്നറിയാറാകു 
ന്നു. അതോടെ എങ്ങും ഒരാനന്ദസമുദ്രം അലതല്ലുന്നതായിട്ടാണനുഭവം. 
ഇതിന്റെ മാഹാത്മ്യം മനസ്സിനു ചിന്തിച്ചറിയാനോ വാക്കിനു വിവരിക്കാനോ 
സാധ്യമല്ല. ഇതനുഭവിച്ചുതന്നെ അറിയേണ്ടതാണ്‌. ഗുരുദേവന്‍ ആത്മോപ 
ദേശശതകത്തില്‍ ഈ അനുഭവത്തെ ഒരു 'മനഘനാമൃതാബ്ദധി'യായി 
ട്ടാണു ചിത്രീകരിച്ചിരിക്കുന്നത്‌. ഭേദചിന്ത ഒന്നുമാ്രമാണീ അനുഭവത്തിനു 
തടസ്സമുണ്ടാക്കുന്നത്‌. അതുകൊണ്ട്‌ പരമഹംസന്മാര്‍ എല്ലാ ഭേദചിന്തകളും 
വെടിഞ്ഞ്‌ ഈ ആനന്ദാനുഭവത്തില്‍ സദാ മുഴുകി കഴിഞ്ഞുകൂടുന്നു. ്രഹ്മ 
സാക്ഷാത്കാരം നേടി ജീവമുക്തന്മാരായവരാണു പരമഹംസന്മാര്‍. അവര്‍ക്കു 
ബ്രഹ്മാനന്ദസമുദ്രത്തില്‍ സ്വൈരസഞ്ചാരം ചെയ്യാനുള്ള കപ്പലാണു ജ്ഞാനം. 
ഇവിടെ വസ്തു ഒന്നേയുള്ളു എന്ന ദൃഡമായ ബോധമാണു ജ്ഞാനം. 
ആനന്ദമിടതിങ്ങുന്ന അദ്വയബോധമാണ്‌ ആ വസ്തു. 


ഈ ബ്രഹ്മാനന്ദസാക്ഷാത്കാരം ജീവിതത്തെ പൂര്‍ണമായും ധന്യത 
യിലെത്തിക്കുന്നു എന്നാണിനി വിവരിക്കുന്നത്‌:- 


8. ജനമിതുകണ്ടു തെളിഞ്ഞാല്‍ 
ജനിമൃതികൈവിട്ടിരിക്കുമന്നിലയില്‍ 
മനതളിരൊന്നു കലര്‍ന്നാ- 
ലനവരതം സനഖ്യമന്നുതന്നെ വരും. 
ജനം - മനുഷ്യഹൃദയം; ഇതുകണ്ടു തെളിഞ്ഞാല്‍ - ഈ ബ്രഹ്മാനന്ദ 
സമുദ്രം കണ്ടു തെളിയുമെങ്കില്‍; അന്നിലയില്‍ - ആ സമുദ്രവുമായി അലി 


സ്വാനുഭവഗീതി 383 





ഞ്ഞുചേര്‍ന്ന്‌; ജനിമൃതി കൈവിട്ടിരിക്കും - ജനനമരണരുപമായ സംസാരബ 
ന്ധത്തില്‍ നിന്നും മോചിക്കും; മനതളിര്‍ - ശുദ്ധമായ മനസ്‌; ഒന്നു കലര്‍ന്നാല്‍ 
- ഒരിക്കലെങ്കിലും (ബ്ഹ്മാനുഭവത്തിനു പാത്രമായാല്‍; അന്നുതന്നെ - 
അതോടെ; അനവരതം - ഒരിക്കലും വിട്ടുപോകാത്ത; സൌഖ്യം വരും - ആന 
ന്ദാനുഭവം വന്നുചേരും. 


മനുഷ്യഹൃദയം ഈ ബ്രഹ്മാനന്ദസമുദ്രം കണ്ടു തെളിയുമെങ്കില്‍ ആ 
സമുദ്രവുമായി അലിഞ്ഞുചേര്‍ന്ന്‌ ജനനമരണ രൂപമായ സംസാരബന്ധ 
ത്തില്‍നിന്നും മോചിക്കും. ശുദ്ധമായ മനസ്‌ ഒരിക്കലെങ്കിലും ബ്രഹ്മാനന്ദാ 
നുഭവത്തിനു പാര്രമായാല്‍ അതോടെ ഒരിക്കലും വിട്ടുപോകാത്ത ആനന്ദാ 
നുഭവം വന്നുചേരും. 


സനഖ്യമന്നുതന്നെവരും 


സുഖമാണല്ലോ എല്ലാവരുടെയും ലക്ഷ്യം. ലോകസുഖങ്ങള്‍ നൈമി 
ഷികങ്ങളായിരിക്കുന്നതുകൊണ്ടാണു വീണ്ടും വീണ്ടും അതു നേടാനായി 
മനുഷ്യന്‍ കര്‍മരംഗത്തുഴലുന്നത്‌. ഇതരസാമഗ്രികളെ ആശ്രയിച്ചാണു ലാകി 
കസുഖം സ്ഥിതിചെയ്യുന്നത്‌. ആ സാമഗ്രികള്‍ അനുകൂലമല്ലെന്നു വന്നാല്‍ 
അതോടെ സുഖവും നഷ്ടമാകും. ഈ സ്ഥിതിയില്‍ മറ്റൊന്നിനെയും ആശ്ര 
യിക്കാതെ തന്നില്‍ തന്നെ ഒടുങ്ങാത്ത ഒരു സുഖസമുദ്രം കണ്ടെത്താന്‍ കഴി 
ഞ്ഞാല്‍ അതോടെ ജീവിതം പൂര്‍ണമായും ധന്യമാകുമെന്നു പറയേണ്ടതില്ല 
ല്ലോ. അങ്ങനെയുള്ള ആനന്ദാനുഭവമാണ്‌ അവനവന്റേതായ ബ്രഹ്മസ്വരുപം 
സാക്ഷാത്കരിക്കുന്നതുകൊണ്ടു കിട്ടുന്നത്‌. ്രഹ്മമാണു വസ്തു. മറ്റുള്ള 
തൊക്കെ അതിലെ മായാദര്‍ശനങ്ങള്‍ മാത്രം. വസ്തു മാറ്റമില്ലാത്തതുകൊണ്ട്‌ 
ബ്രഹ്മാനുഭവം ഒരിക്കലുണ്ടായാല്‍ പിന്നെ ഒരിക്കലും അതു വിട്ടുപോകുന്ന 
തല്ല. ഇതാണു ജ്ഞാന മഹിമ. ഒരിക്കല്‍ ബ്രഹ്മാനന്ദമനുഭവിച്ചാല്‍ പിന്നെ 
മരണത്തിനുപോലും അതിനെ നഷ്ടപ്പെടുത്താന്‍ കഴിയുകയില്ലെന്നു 
അപ്പോള്‍തന്നെ തെളിയുന്നു. വസ്തു ഒന്നേയുള്ളൂവെങ്കില്‍ പിന്നെ ആരു 
ജനിക്കാന്‍? ആരു മരിക്കാന്‍. ഈ അനുഭവമാണ്‌ ജനനമരണരൂപമായ സംസാ 
രബന്ധത്തില്‍ നിന്നുള്ള മോക്ഷം. 


പലതായിക്കാണപ്പെടുന്ന പ്രപഞ്ചദൃശ്യങ്ങളില്‍ മമതാബന്ധം വെടിയു 
ന്നയാള്‍ക്കു ഉടന്‍ ഈ ബ്രഹ്മാനുഭവം പ്രാപ്തമായിത്തീരും. ഇക്കാരൃമാണു 
ഗുരുദേവന്‍ ഇനി വെളിപ്പെടുത്തുന്നത്‌.- 


9. വരുമിതിലൊന്നു നിനയ്ക്കില്‍ 
കരളിലഴിഞ്ഞൊഴുകീടുമിമ്പമറും 
കരുതരുതൊന്നുമിതെന്നാ- 
ലൊരുപൊരുളായീടുമന്നുതന്നെയവന്‍. 

വരുമിതില്‍ - സാധനാനുഷ്ഠാനംകൊണ്ടു നേടാവുന്ന ഈ ബ്രഹ്മാന 
ന്ദത്തില്‍; ഒന്നുനിനയ്ക്കില്‍ - ഭാവനചെയ്തു മനസ്സുറയ്ക്കുമെങ്കില്‍; കരളി 
ലഴിഞ്ഞൊഴുകീടും - ചിത്തത്തെ പ്രലോഭിപ്പിച്ചു നിറഞ്ഞുകവിയുന്ന; ഇമ്പ 
മറും - എന്റേതെന്റേതെന്ന മമതാ ബന്ധം അതോടെ നിലയ്ക്കും; ഇത്‌ ഒന്നും 


384 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സന്ധ്യര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


കരുതരുത്‌ - ഒന്നും എന്റേതെന്നു കരുതി ശ്രമിക്കരുത്‌; എന്നാല്‍ - അങ്ങനെ 

സംഗം വെടിയുമെങ്കില്‍; അന്നുതന്നെയവന്‍ - ആ നിമിഷം തന്നെ ഒരുവന്‍ ; 

ഒരു പൊരുളായീടും - ബ്രഹ്മസ്വരുപമായി ഭവിക്കും. 

സാധനാനുഷ്ഠാനംകൊണ്ടു നേടാവുന്ന ഈ ബ്രഹ്മാനന്ദത്തില്‍ ഭാവന 

ചെയ്തു മനസ്സുറയ്ക്കുമെങ്കില്‍ ചിത്തത്തെ പ്രലോഭിപ്പിച്ചു നിറഞ്ഞു കവി 
യുന്ന എന്റേതെന്റേതെന്ന മമതാബന്ധം അതോടെ നിലയ്ക്കും. ഒന്നും എന്റേ 
തെന്നു കരുതി ശ്രമിക്കരുത്‌. അങ്ങനെ സംഗം വെടിയുമെങ്കില്‍ ആ നിമിഷം 
തന്നെ ഒരുവന്‍ ബ്രഹ്മസ്വരുപമായി ഭവിക്കും. 


ഒരുപൊരുളായീടും 


അദ്വയബ്രഹ്മത്തില്‍ വെറുതെ മായ ഉണ്ടാക്കിക്കാണിക്കുന്നതാണു പല 
തിന്റെ കാഴ്ച. അതു സത്യമെന്നു കരുതി അവയില്‍ എന്റേതെന്റേതെന്ന സംഗം 
പുലര്‍ത്തുന്നതോടെയാണു ബ്രഹ്മാനുഭവം മറഞ്ഞുപോകുന്നത്‌. ഒരു വസ്തു 
വിനെ തെറ്റിദ്ധരിച്ചു മറ്റൊന്നായി കണ്ടാല്‍ വസ്തുവിന്റെ യഥാര്‍ഥരൂപം മറ 
ഞ്ഞുപോകുമെന്നു തീര്‍ച്ചയാണല്ലോ. കയറിനെ പാമ്പായിക്കണ്ടാല്‍ കയറു 
കാണാനേ പറ്റില്ല. തെറ്റിദ്ധരിക്കപ്പെടുന്ന കാഴ്ച മാറിയാലേ പിന്നെ യഥാര്‍ഥ 
രൂപം തെളിയു. പാമ്പിന്റെ കാഴ്ച ഉപേക്ഷിച്ച്‌ അടുത്തു ചെന്നു കണ്ടാലേ 
കയറു കാണാന്‍ പറ്റു. അതുപോലെ പലതിന്റെ കാഴ്ചയും അവയോടുള്ള 
സംഗവും ഉപേക്ഷിച്ചു വസ്തു ഒന്നേയുള്ളൂ എന്നു ഭാവനചെയ്തു ബ്രഹ്മ 
ത്തോടടുക്കണം. ഈ സാധനയഭ്യസിച്ചു സംഗം വെടിയുന്ന നിമിഷം ഒരു 
വന്‍ സ്വയം ആനന്ദഘനമായ ബ്രഹ്മവസ്തുവായി മാറുന്നതാണ്‌. നിസ്സംഗത്വം 
കൊണ്ടു നേടാവുന്ന പരമമായ ഈ ബ്രഹ്മാനുഭവരഹസ്യമാണു ഗുരുദേവന്‍ 
ഒന്‍പതാം പദ്യത്തില്‍ അനുഭവമാധുര്യത്തോടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


എത്ര കേമനായാലും പലതുകണ്ടു സംഗബദ്ധനായി ഭ്രമിക്കുന്നവന്‍ മൃഗ 
തുല്യനാണെന്നു വെളിപ്പെടുത്തിക്കൊണ്ടു ഗുരുദേവന്‍ അനുഭൂതിദശകം എന്ന 
ഭാഗം ഉപസംഹരിക്കുന്നു:- 


10. അവനിവനെന്നു നിനയ്ക്കു- 
ന്നവനൊരുപതിയെന്നിരിക്കിലും പശുവാം 
അവികലമാഗ്രഹമറ്റാ- 
ലവകലിതാനന്ദവെള്ളമോടിവരും. 
അവനിവനെന്നു - അവന്‍ വേറെ, ഇവന്‍ വേറെ എന്നിങ്ങനെ നിനയ്ക്കു 
ന്നവന്‍ - പലതുണ്ടെന്നു ഭ്രമിക്കുന്നവന്‍; ഒരു പതിയെന്നിരിക്കിലും - ഒരു 
ച്ര്രവര്‍ത്തിയായാല്‍ പോലും; പശുവാം - മൃഗതുല്യനാണെന്നറിയേണ്ടതാണ്‌; 
അവികലം - ഏകഭാവനകൊണ്ടു ചിത്തം ശുദ്ധിയാക്കി; ആഗ്രഹമറ്റാല്‍ - 
സംഗം വെടിഞ്ഞു കാമങ്ങളുപേക്ഷിക്കുമെങ്കില്‍; അവകലിതാനന്ദവെള്ളം - 
നിറഞ്ഞു കവിയുന്ന ബ്രഹ്മാനന്ദരസം; ഓടിവരും - തത്ക്ഷണം അനുഭവി 
ക്കാറാകും. 
അവന്‍ വേറെ, ഇവന്‍ വേറെ എന്നിങ്ങനെ പലതുണ്ടെന്നു ശ്രമിക്കുന്ന 
വന്‍ ഒരു ചക്രവര്‍ത്തിയായാല്‍പോലും മൃഗതുല്യനാണെന്നറിയേണ്ടതാണ്‌. 


സ്വാനുഭവഗീതി 385 


ഏകഭാവനകൊണ്ടു ചിത്തം ശുദ്ധിയാക്കി സംഗം വെടിഞ്ഞു കാമങ്ങളുപേ 
ക്ഷിക്കുമെങ്കില്‍ നിറഞ്ഞു കവിയുന്ന (്രഹ്മാനന്ദരസം തത്ക്ഷണം അനുഭ 
വിക്കാറാകും. 


ആനന്ദവെള്ള മോടിവരും 


അഖണ്ഡാനന്ദസ്വരൂപമായ ബ്രഹ്മമാണു വസ്തു. അതല്ലാതെ അല്‍പം 
പോലും രണ്ടാമതൊന്ന്‌ ഇവിടെ ഇല്ലേ ഇല്ല. ഈ വസ്തുരഹസ്യം സൂര്യ 
തുല്യം തെളിഞ്ഞിട്ടുള്ളതാണ്‌. ഇതു കണ്ടനുഭവിക്കാനാണ്‌ മനുഷ്യന്‌ ഈശ്വ 
രന്‍ വിവേകവും വിചാരശക്തിയും നല്‍കിയിരിക്കുന്നത്‌. ഈശ്വരന്‍ നല്‍കിയ 
ഈ അനുഗ്രഹങ്ങള്‍ ഉപയോഗപ്പെടുത്തി അദ്വയസത്യം സാക്ഷാത്കരിക്കാതെ 
പലതില്‍ ഭ്രമിച്ചു സംഗബന്ധനായി കാമക്രോധമോഹങ്ങളില്‍പെട്ടുഴലുന്നവന്‍ 
എത്ര വലിയ ചക്രവര്‍ത്തിയായാലും മൃഗതുല്യനാണെന്നാണ്‌ സതൃദര്‍ശിക 
ളുടെ മതം. സത്യം വിചാരം ചെയ്തറിയാന്‍ കഴിയാത്തവയാണു മൃഗങ്ങള്‍. 
അവ അപ്പോഴപ്പോഴുള്ള വികാരങ്ങള്‍ക്കടിമപ്പെട്ടു ജീവിതം നയിച്ചുപോരുന്നു. 
വിശേഷ ബുദ്ധിയുള്ളവനാണു മനുഷ്യന്‍. ഒരുവന്‍ എത്ര കിണഞ്ഞു പരിശ്ര 
മിച്ചാലും ജഡപദാര്‍ഥങ്ങളൊന്നും എക്കാലത്തും അവന്റേതാക്കിവച്ചുകൊ 
ണ്ടിരിക്കാന്‍ കഴിയുകയില്ലെന്നു മനുഷ്യന്‍ വിശേഷബുദ്ധികൊണ്ടു ധരിക്ക 
ണം. ദേഹമുള്‍പ്പെടെ എല്ലാം ഏതു നിമിഷവും വിട്ടുപോകേണ്ടിവരും. അതു 
കൊണ്ട്‌ കാലേക്കൂട്ടിതന്നെ അവയില്‍ എന്റേതെന്ന ഭാവം വെടിയണം. അവന്‍, 
ഇവന്‍ എന്നു പലതുകണ്ടുഴലാതെ എല്ലാം ഈശ്വരമയമാണെന്നു ബുദ്ധിയെ 
പഠിപ്പിക്കണം. നൈമിഷികങ്ങളും ദുഃഖഭൂയിഷ്ഠങ്ങളുമായ ലോകകാമങ്ങള 
കറ്റണം. ഇത്രയുമായാല്‍ അവന്റെ ഉള്ളില്‍ തന്നെ നിറഞ്ഞു കവിയുന്ന ബ്രഹ്മാ 
നന്ദരസം കണ്ടെത്താന്‍ കഴിയും. ആനന്ദാനുഭവത്തിനു വേണ്ടിയാണല്ലോ മനു 
ഷ്യന്‍ രാപകല്‍ പാടുപെടുന്നത്‌. പ്രഹ്മാനന്ദാനുഭവമുണ്ടായാല്‍ ദേഹത്തിന്റെ 
വേര്‍പാടുപോലും അതിനെ നഷ്ടപ്പെടുത്തുകയില്ലെന്നും തെളിയും. 


അനേക ദൃശ്യങ്ങള്‍കൊണ്ടു നിറഞ്ഞതായിട്ടാണു പ്രപഞ്ചം കാണപ്പെ 
ടുന്നത്‌. തുടര്‍ന്ന്‌ ഇഷ്ടാനിഷ്ടഭാവങ്ങള്‍ പൊന്തി ശരുമിശ്രാദി രൂപത്തില്‍ 
നിരവധി സങ്കല്‍പങ്ങളും വന്നുചേരുന്നു. സങ്കല്‍പങ്ങളുടെ ഫലമായി കാമ 
ക്രോധാദി വികാരങ്ങളില്‍പ്പെട്ടുഴലാനും ഇടവരുന്നു. ഈ ഉഴല്‍ച്ചയൊക്കെ 
യെന്തിന്‌? അനേക ദൃശ്യങ്ങള്‍ കാണപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ പൊരുളെന്ത്‌? 
ഈ പ്രപഞ്ചത്തില്‍പ്പെട്ടിങ്ങനെ ഉഴലുന്ന ഞാനാര്‍? ഉഴല്‍ച്ച വിട്ടുമാറത്തക്ക 
വണ്ണം എന്നെയും പ്രപഞ്ചത്തെയും ശുദ്ധീകരിക്കാന്‍ വല്ല പ്രകിയയും ഉണ്ടോ? 
ഈ ചോദ്യങ്ങളാണ്‌ ഒരു സത്യാന്വേഷിയുടെ അന്തഃകരണത്തെ മഥിക്കുന്ന 
വ. ശ്രീനാരായണ ഗുരുദേവനെപ്പോലെയുള്ള ഭാരതീയ സത്യാന്വേഷികള്‍ 
ഈ ചോദ്യങ്ങള്‍ ഗാഡമായി സ്വയം ചോദിച്ചവരാണ്‌. ഗാഡമായി ഈചോ 
ദ്യങ്ങളെ സമീപിച്ചതോടെ അവര്‍ക്കൊരു കാര്യം സംശയമെന്യേ തെളിഞ്ഞു. 
അശുദ്ധി പുറമെ കാണപ്പെടുന്ന പ്രപഞ്ചത്തിനല്ല. കാണുന്നവരുടെ ഉള്ളിലാണ 
ശുദ്ധി. ഉള്ളിലെ അശുദ്ധി പുറമെ പ്രതിഫലിക്കുന്നതാണ്‌ പലതിന്റെ 
തോന്നലും ശ്രതുമിത്രാദി സങ്കല്‍പങ്ങളും രാഗദ്വേഷാദി വികാരങ്ങളും. ഉള്ളു 


74-2003 25 


386 ശ്ശീനാരായണ ഗുരുദേവക്യതികശ്‌ സനമ്ചധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 





ശുദ്ധമാകുമെങ്കില്‍ പുറം അത്ഭുതകരമാംവണ്ണം ശുദ്ധമാണെന്നു വെളിപ്പെ 
ടും. ഇതു തെളിഞ്ഞതോടെ അവര്‍ ഉള്ളു ശുദ്ധമാക്കാന്‍ തുടങ്ങി ഇവിടെ 
പലതില്ല; വസ്തു ഒന്നേയുള്ളൂഎന്ന ഉപനിഷദ്വാക്യങ്ങള്‍യുക്തിവിചാരം 
ചെയ്തു ധരിച്ചു. തുടര്‍ന്നു പലതിന്റെ സങ്കല്‍പങ്ങളെയും രാഗദ്വേഷഭാവങ്ങ 
ളെയും പുറംതള്ളാന്‍ യത്നിച്ചു. അതോടെ ഉള്ളില്‍ പ്രസന്നതയും പ്രകാ 
ശവും ആവിര്‍ഭവിച്ചു. ഉള്ളിലുള്ള സത്യത്തെ മറിച്ചിരുന്ന ഒരിരുണ്ട മറ 
പൊളിഞ്ഞു മാറുന്നതു പോലെ അനുഭവപ്പെട്ടു. തുടര്‍ന്ന്‌ ആനന്ദഘനമായ 
ബോധാനുഭവമാണു തന്റെയും പ്രപഞ്ചത്തിന്റെയും ശുദ്ധ രൂപമെന്നു സൂര്യ 
തുല്യം അനുഭവമുണ്ടായി. അങ്ങനെ പലതുകൊണ്ടു കളങ്കപ്പെട്ടതെന്നു 
തോന്നിയ പ്രപഞ്ചം തികച്ചും ശുദ്ധമായി അനുഭവപ്പെട്ടു. അദ്വൈതാനുഭൂതി 
യില്‍ അലിഞ്ഞുചേര്‍ന്നാനന്ദിച്ച്‌ ലോകസംഗ്രഹം നടത്തിയ സ്ഥിത്രപജ്ഞ 
നായ ശ്രീനാരായണഗുരുദേവന്‍ താനെങ്ങനെ പ്രപഞ്ചത്തെ ശുദ്ധീകരിച്ചനു 
ഭവിച്ചു എന്നു മധുര മധുരമായി തുടര്‍ന്നു പ്രതിപാദിക്കുന്നു. 


ഒരു സത്യാന്വേഷി വസ്തു ഒന്നേയുള്ളൂ എന്ന യാഥാര്‍ഥ്യം ഗുരുമുഖ 
ത്തുനിന്നും ധരിച്ചു ധ്യാനമനനങ്ങളില്‍ക്കൂടി അതനുഭവിക്കാന്‍ യത്നിക്കു 
ന്നു. മനസ്സിനെ ഇവിടെ ഒന്നേയള്ളു എന്ന്‌ പഠിപ്പിച്ച്‌ പലതിന്റെ സങ്കല്‍പ്പങ്ങ 
ളെയും രാഗദ്വേഷങ്ങളെയും പുറംതള്ളാന്‍ പ്രേരിപ്പിക്കുന്നു. ഈ പ്രേരണ 
കുറെയൊക്കെ സഫലമാകുന്നതോടെ ഹൃദയം പ്രസാദമധുരമായിത്തീരുന്നു. 
ഉള്ളിലുള്ള ശുദ്ധബോധസ്വരൂപമായ വസ്തുവിന്റെ ആനന്ദം തെളിയാനും 
തുടങ്ങുന്നു. പക്ഷെ ഇടവിട്ടിടവിട്ടു പലതിന്റെ തോന്നലും അതിനു കാരണ 
മായ ഇരുണ്ട മറയും വന്നും പോയും അനുഭവപ്പെടുകയും ചെയ്യുന്നു. സത്യാ 
നുഭവത്തിന്റെ തുടക്കമായ ഈ സവികല്‍പദശയിലെ ആത്മാനുഭവമാണ്‌ ഗുരു 
ദേവന്‍ പതിനൊന്നാം പദ്യത്തില്‍ വിവരിച്ചിരിക്കുന്നത്‌:- 


11. ഓടിവരുന്നൊരു കൂട്ടം 
പേടികളൊളികണ്ടൊഴിഞ്ഞുപോമുടനേ 
മൂടുമൊരിരുള്‍വന്നതു പി- 
ന്നീടും വെളിവായ്വരുന്നു തേന്‍വെള്ളം. 
ഓടിവരുന്നൊരുകൂട്ടം-കൂട്ടത്തോടെ ഉള്ളിലേക്കു പാഞ്ഞു കയറുന്ന; 
പേടികള്‍-പലതിന്റെ കാഴ്ചകളും ക്ലേശകരങ്ങളായ ശ്രുമിത്രാദിഭാവങ്ങളും; 
ഉടനേ-അപ്പോള്‍തന്നെ; ഒളികണ്്‌-ധ്യാനമനനങ്ങളിലൂടെ നേടിയ നിരപേക്ഷ 
മായ ചിത്തപ്രസന്നത കണ്ട്‌; പോം-വിട്ടു പോകും; ഒരിരുള്‍വന്ന്‌ -എന്നാല്‍ 
ഒരിരുണ്ടമറ വന്ന്‌; അത്‌-ആ ചിത്തപ്രസാദം; മൂടും-മറയും; പിന്നീടും-പക്ഷെ 
വീണ്ടും; തേന്‍ വെള്ളം വെളിവായ്വരുന്നു-അമൃതധാരപോലെ മധുരമായും 
ചിത്ത പ്രസാദം പ്രത്യക്ഷപ്പെടും. 
കൂട്ടത്തോടെ ഉള്ളിലേക്കു പാഞ്ഞുകയറുന്ന പലതിന്റെ കാഴ്ചകളും 
ക്ലേശകരങ്ങളായ ശ്രതുമിത്രാദിഭാവങ്ങളും അപ്പോള്‍ തന്നെ ധ്യാനമനനങ്ങ 
ളിലൂടെ നേടിയ നിരപേക്ഷമായ ചിത്തപ്രസന്നത കണ്ട്‌ വിട്ടുപോകും. എന്നാല്‍ 
ഒരിരുണ്ട മറ വന്ന്‌ ആ ചിത്തപ്രസാദം മറയും. പക്ഷെ വീണ്ടും അമൃതധാര 
പോലെ മധുരമായ ചിത്തപ്രസാദം പ്രത്യക്ഷപ്പെടും. 


സ്ഥനുഭവഗിതി 387 





വെളിവായ്വരുന്നു തേന്‍വെള്ളം 

വസ്തു ഒന്നേയുള്ളൂ എന്നതാണു യാഥാര്‍ഥ്യമെങ്കില്‍ പലതും കാണു 
ന്നതു രാഗദ്വേഷങ്ങളില്‍ പെട്ടുഴലുന്നതും കൃ്രിമമാണല്ലോ. ഒരുസത്യാന്വേഷി 
ദേഹം കൊണ്ടു സ്വധര്‍മമനുഷ്ഠിക്കവേ സര്‍വ്രത ഈശ്വരഭാവ പുലര്‍ത്തി 
മനസ്സിനെ രാഗദ്വേഷവിമുക്തമാക്കാന്‍ യത്നിക്കുന്നു. ഈ യത്നം 
കുറെയൊക്കെ സഫലമായാല്‍തന്നെ മധുരമായ ഒരു പ്രസന്നത ഹൃദയതല 
ത്തില്‍ അനുഭവിക്കാറാകും. ചിത്തത്തിന്റെ മറയ്ക്കു കട്ടികുറയുന്നതോടെ 
പുറമേ പ്രകടമാകുന്ന ആത്മാനന്ദം തന്നെയാണീ പ്രസന്നത. ഇതിനെയാണു 
പദ്യത്തില്‍ “ഒളി” എന്നു പറഞ്ഞിരിക്കുന്നത്‌. പലതിന്റെ സങ്കല്‍പ്പങ്ങളും വികാ 
രങ്ങളും ഈ പ്രസന്നതയില്‍ വിട്ടു പോകും. അവ പ്രസന്നതയെ നശിപ്പി 
ക്കുമോ എന്നതാണവയുളവാക്കുന്ന പേടി. പലതിന്റെ സങ്കല്‍പ്പങ്ങളും വികാ 
രങ്ങളുമാണ്‌ ഈ പ്രസന്നതയെ ഇല്ലാതാകുന്നതെന്നറിയാവുന്ന സാധകന്‍ 
ഒരിക്കലും അവയെ ഉപലാളിക്കയില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്കു ഒരിരുട്ടു വ്യാപി 
ക്കുന്നതുപോലെ ഈ പ്രസന്നതയെ എന്തോ മറച്ചുകളയുന്നതായി തോന്നും. 
ഇതാണു ആത്മാവിനെ മറയ്ക്കുന്ന അവിദ്യാമറ. സാധാരണ ലാകികനില്‍ 
ഈ അവിദ്യാമറയും അതുണ്ടാക്കുന്ന പലതിന്റെ കാഴ്ചകളും വിട്ടുപോകാതെ 
നില്‍ക്കുന്നു. സത്യാന്വേഷിയില്‍ ചിത്തപ്രസന്നതയുടെ ആവിര്‍ഭാവത്തോടെ 
ഈ മറയും അതുണ്ടാക്കുന്ന കാഴ്ചകളും ആരംഭത്തില്‍ പ്രസന്നതയോടു 
ചേര്‍ന്നു മാറിമാറി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. ചിത്ത പ്രസന്നത അത്ഭു 
തകരമായ ഒരനുഭവമാണ്‌. സവികല്‍പസമാധ്യനുഭവത്തിന്റെ ആരംഭം കുറി 
ക്കുന്നതാണീ പ്രസന്നത. ഗീത രണ്ടാമധ്യായത്തില്‍ ഭഗവാന്‍ ഈ ചിത്ത്രപ 
സാദത്തെ വിവരിക്കുന്നുണ്ട്‌. എല്ലാ ദുഃഖങ്ങളും ഇവിടെ അസ്തമിക്കുന്നു 
എന്നാണു ഭഗവാന്റെ പ്രസ്താവം. ഈ പ്രസന്നതയില്‍ സത്യബുദ്ധി നൃത്തം 
ചെയ്തുനില്‍ക്കും. അസാധാരണമായ ഒരു ശീതളത സര്‍വത്ര വ്യാപിച്ചതായി 
തോന്നും ഈ ശീതളാനുഭവം അനന്തതപഃഫലമാണെന്നാണു ശാസ്ത്രം 
ഘോഷിക്കുന്നത്‌. പ്രസന്നതയുടെ ഈ അനുഭവമാധുര്യം വെളിപ്പെടുത്തി 
ത്തരാനാണ്‌ അതനുഭവിച്ചറിഞ്ഞ ഗുരുദേവന്‍ അതിനെ “തേന്‍വെള്ള' മായി 
ചിത്രീകരിച്ചിരിക്കുന്നത്‌. 


സവികല്‍പ്പസമാധിയുടെ ഈ ആരംഭംദശയില്‍തന്നെ വസ്തുസ്ഥിതി 
ഏതാണ്ടു വ്യക്തമായി തെളിയും. അതോടെ നിലനില്‍പ്പിന്റെ രഹസ്യം ഉള്ളം 
കയ്യിലെ നെല്ലിക്കാപോലെ അനുഭവിച്ചറിയാറാകുമെന്നാണു പന്ത്രണ്ടാം പദ്യ 
ത്തില്‍ വിവരിക്കുന്നത്‌: - 


12. വെള്ളം, തീ മുതലായ്‌ നി- 
ന്നുള്ളും വെളിയും നിറഞ്ഞു വിലസീടും 
കള്ളം കണ്ടുപിടിച്ചാ- 
ലുള്ളംകൈകണ്ട നെല്ലിതന്‍ കനിയാം 
വെള്ളം, തീ മുതലായ്നിന്ന്‌-ജലം, അഗ്നി മുതലായ രൂപം ധരിച്ച്‌; ഉള്ളും 
വെളിയും നിറഞ്ഞു വിലസീടും-സര്‍വത്ര അകവും പുറവും തിങ്ങിവിളങ്ങുന്ന; 


388 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


കള്ളം-മായാമറകൊണ്ടു മൂടിയ സത്യത്തെ; കണ്ടുപിടിച്ചാല്‍-പ്രസന്നമായ 

ചിത്തത്തിലെ ആത്മാനുഭവത്തിലൂടെ കണ്ടെത്തിയാല്‍; ഉള്ളംകൈകണ്ട നെല്ലി 

തന്‍ കനിയാം-അതോടെ ജീവിതരഹസ്യം ഉള്ളം കയ്യിലെ നെല്ലിക്കപോലെ 

തെളിയുന്നതാണ്‌. 

ജലം അഗ്നി മുതലായ രൂപം ധരിച്ച്‌ സര്‍വത്ര അകവും പുറവും തിങ്ങി 

വിളങ്ങുന്ന മായാമറകൊണ്ടുമൂടിയ സത്യത്തെ പ്രസന്നമായ ചിത്തത്തിലെ 
ആത്മാനുഭവത്തിലൂടെ കണ്ടെത്തിയാല്‍ അതോടെ ജീവിതരഹസ്യം ഉള്ളം 
കയ്യിലെ നെല്ലിക്കപോലെ തെളിയുന്നതാണ്‌. 


ഉള്ളംകൈകണ്ട നെല്ലിതന്‍ കനിയാം 


പ്രസന്നചിത്തം സമാധ്യവസ്ഥയില്‍ ആത്മതത്ത്വം കണ്ടെത്തുന്നു. 
അതോടെ തന്നിലുള്ള ആത്മാവുതന്നെ പ്രപഞ്ചമെങ്ങും ഇടതിങ്ങി വ്യാപിച്ചു 
വിളങ്ങുന്നു എന്നും അനുഭവിക്കാറാകും. വസ്തു ആത്മതത്ത്വം മാത്രമാണ്‌. 
പലതായി കാണുന്ന പ്രപഞ്ചഘടകങ്ങളെല്ലാം അതില്‍ വസ്തുഭേദമില്ലാതെ 
കാണപ്പെടുന്ന കാഴ്ചകള്‍ മാത്രം. ഇത്രയും അനുഭവപ്പെടുന്നതോടെ ജീവി 
തരഹസ്യം ഉള്ളം കയ്യിലെ നെല്ലിക്കാപോലെ തെളിയാനിടാകും. എന്താണാ 
ജീവിതരഹസ്യം? വസ്തു ഒന്നേയുള്ളൂ. പുതുതായി ഒന്നും ജനിക്കുന്നില്ല; 
ഒന്നും മരിക്കുന്നുമില്ല. ജനനമരണങ്ങളുണ്ടെന്നുതോന്നുന്നതോ? അതൊക്കെ 
വെള്ളത്തില്‍ കുമിളകളുണ്ടായി മറയുന്നുതപോലെ അദ്വയവസ്തുവിലെ 
വെറും തോന്നല്‍. വസ്തു ഒരഴിവുമില്ലാത്ത സനാതനബോധസത്തയാണ്‌. 
അതുകൊണ്ട്‌ ഇവിടെ ഒന്നിനും ഒരിക്കലും ഒരു കേടും സംഭവിക്കുന്നില്ലെ 
ന്നുള്ളതാണു വസ്തുസ്ഥിതി. ഒരിടത്തും ഒരു ഭയത്തിനും ദുഃഖത്തിനും അവ 
കാശമില്ല. ഈ ജീവിതരഹസ്യമാണ്‌ ആത്മ സാക്ഷാത്കാരത്തോടെ കയ്യിലെ 
നെല്ലിക്കാപോലെ തെളിയുന്നത്‌. ഈ ജീവിത രഹസ്യം ഗുരുദേവന്‍ 
ആത്മോപദേശ ശതകത്തിലെ എഴുപത്തെട്ട്‌, എഴുപത്തൊന്‍പത്‌, എണ്‍പത്‌ 
എന്നീ പദ്യങ്ങളില്‍ വിശദമായി ചര്‍ച്ചചെയ്തിട്ടുള്ളതു നോക്കുക. 


ഒരേ വസ്തുവിലെ ആശ്ചര്യകരമായ രൂപപ്രകടനമാണു പ്രപഞ്ചം. 
ചിത്തപ്രസാദം ഈ വസ്തുസ്ഥിതിയുടെ സാക്ഷാത്കാരത്തിനു മുന്‍പുള്ള 
പ്രകാശം പരക്കലാണ്‌. ഇക്കാര്യമാണു പതിമൂന്നാം പദ്യത്തില്‍ പ്രതിപാദി 
ചിരിക്കുന്നത്‌:- 


13. കനിയാമൊന്നിലിരുന്നി- 
ക്കനകാഡംബരമതിങ്ങു കാണുന്നു 
പനിമതിചൂടുമതിന്‍ മുന്‍ 
പനികതിരൊളികണ്ടിടുന്നപോല്‍ വെളിയാം. 
കനിയാമൊന്നിലിരുന്നു-ആനന്ദഘനമായ ഒരേ ഒരു വസ്തുവിനെ വേഷ 
പ്രകടനമായിട്ടാണ്‌; ഇക്കനകാഡംബരമിതിങ്ങു കാണുന്നു-ആശ്ചര്യകരമായ 
ഈ പ്രപഞ്ച സംവിധാനം കാണപ്പെടുന്നത്‌; പനിമതിചൂടുമതിന്‍ മുന്‍--പൂര്‍ണ 
ചന്ദ്രന്‍ കിഴക്കുദിക്കുന്നതിനു മുമ്പ്‌; പനികതിരൊളികണ്ടിടുന്നപോല്‍-അവിടെ 


സ്വാനുഭവഗീത? 389 


ശീതളപ്രകാശം പരക്കുന്നതുപോലെ; വെളിയാം-പൂര്‍ണമായ വസ്തുസാക്ഷാ 

ത്കാരം ഉദയം ചെയ്യുന്നതിനു മുന്‍പുള്ള ശീതള പ്രകാശമാണു ചിത്തപ്ര 

സാദം. 

ആനന്ദഘനമായ ഒരേ ഒരു വസ്തുവിലെ വേഷ പ്രകടമായിട്ടാണ്‌ ആശ്ച 

ര്യകരമായ ഈ പ്രപഞ്ച സംവിധാനം കാണപ്പെടുന്നത്‌. പൂര്‍ണചന്ദ്രന്‍ ക 
ഴിക്കുദിക്കുന്നതിനു മുമ്പ്‌ അവിടെ ശീതള്രപകാശം പരക്കുന്നതു പോലെ 
പൂര്‍ണമായ വസ്തുസാക്ഷാത്കാരം ഉദയംചെയ്യുന്നതിനു മുന്‍പുള്ള ശീതള 
പ്രകാശമാണു ചിത്തപ്രസാദം. 


ചിത്തപ്രസാദവും വസ്തുസാക്ഷാത്കാരവും 


ആനന്ദഘനമായ ആത്മാവു സര്‍വവ്യാപിയാണ്‌. അതുകൊണ്ടുതന്നെ 
അതു സകല ജീവികളുടെയും ഉള്ളിലും സ്ഥിതിചെയ്യുന്നു. ചിത്തത്തിന്റെ 
മലിന സങ്കല്‍പ്പങ്ങളും വികാരങ്ങളും മാത്രമാണ്‌ ആത്മാനുഭവത്തെ തടഞ്ഞി 
രിക്കുന്നത്‌. അപ്പോള്‍ ആത്മാനുഭവത്തിനുള്ള ഒരേ ഒരു വഴി ചിത്തം ശുദ്ധീ 
കരിക്കുകയാണ്‌. എല്ലാ ഉപാസനകളും സാധനകളും ചിത്തശുദ്ധീകരണത്തി 
നാണെന്നോര്‍ക്കേണ്ടതാണ്‌. ഭേദചിന്തകള്‍ വെടിഞ്ഞ്‌ എല്ലാം ഈശ്വരമായ 
മാണെന്ന ഭാവന എപ്പോഴും ഒരു സത്യാന്വേഷി മനസ്സിന അഭ്യസിപ്പിക്കേണ്ട 
താണ്‌. ഇങ്ങനെയൊക്കെച്ചെയ്താല്‍ ചിത്തം ശുദ്ധമാകുന്നു എന്നെങ്ങനെ 
അറിയാന്‍ പറ്റും? പരിതഃസ്ഥിതികള്‍ക്കുപരിയായി ചിത്തത്തിനു നിരപേക്ഷ 
മായ ഒരു പ്രസന്നത സദാ അനുഭവിക്കാന്‍ കഴിഞ്ഞാല്‍ ചിത്തം ശുദ്ധമാകുന്നു 
എന്നാണര്‍ഥം. ഇത്‌ വരാന്‍ പോകുന്ന അത്യുജ്ജലമായ ആത്മോദയത്തിന്റെ 
മുന്നോടിയാണ്‌. ചന്ദ്രന്‍ കിഴക്കുദിക്കുന്നതിനു മുമ്പ്‌ വെണ്ണിലാവു ശീതളകാന്തി 
പരന്നു കാണുന്നതുപോലെ, ചിത്ത പ്രസാദത്തെതുടര്‍ന്നു ആത്മോദയമുണ്ടാ 
യാല്‍, ആശ്ചര്യകരമായ ഈ പ്രപഞ്ചസംവിധാനം ആനന്ദഘനമായ ഒരേ 
ഒരു സത്യത്തിന്റെ വെറും വേഷപ്രകടനമാണെന്നു സൂര്യതുല്യം തെളിയു 
കയും ചെയ്യും. 

ചിത്തപ്രസാദം കഴിഞ്ഞുണ്ടാകുന്ന ആത്മോദയത്തിന്റെ അനുഭവസ്ഥിതി 
എന്താണ്‌? ഇതാണടുത്ത പദ്യത്തില്‍ വിവരിക്കുന്നത്‌:- 


14. വെളിയാമതുവന്നെന്‍മുന്‍- 
വെളിവായെല്ലാം വിഴുങ്ങി വെറുവെളിയായ്‌ 
വെളിമുതഞ്ചിലുമൊന്നായ്‌ 
വിളയാടീടുന്നതാണു തിരുനടനം 


വെളിയാമതുവന്നെന്‍-പ്രകാശമയമായ ആ ചിത്ത പ്രസാദം ഉണ്ടായി 
എനിക്ക്‌; മുന്‍ വെളിവായെല്ലാം-നേരത്തെ പലതായി തോന്നിയിരുന്ന ദൃശ്യ 
ങ്ങളെയെല്ലാം; വിഴുങ്ങി-അകറ്റി; വെറുവെളിയായ്‌-സ്വയം പ്രകാശിക്കുന്ന 
കേവല ബോധമാക്കിമാറ്റി; വെളിമുതലഞ്ചിലും-ആകാശം തുടങ്ങിയ അഞ്ചു 
മഹാഭൂതങ്ങളിലും; ഒന്നായ്‌ വിളയാടീടുന്നതാണ്‌ -അദ്വയമായി ഇടതിങ്ങി 
വിളങ്ങി അനുഭവപ്പെടുന്നതാണ്‌; തിരുനടനം-ഭഗവാന്റെ ലീലാ വിലാസം. 


390 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം / 





പ്രകാശമയമായ ആ ചിത്തപ്രസാദം ഉണ്ടായി എനിക്കു നേരത്തെ പല 
തായി തോന്നിയിരുന്ന ദൃശ്യങ്ങളെയെല്ലാം അകറ്റി സ്വയം പ്രകാശിക്കുന്ന 
കേവല ബോധമാക്കി മാറ്റി ആകാശം തുടങ്ങിയ അഞ്ചു മഹാഭൂതങ്ങളിലും അദ്വ 
യമായി ഇടതിങ്ങിവിളങ്ങി അനുഭവപ്പെടുന്നതാണു ഭഗവാന്റെ ലീലാവിലാസം. 


അതാണു തിരുനടനം 


ഭഗവാന്റെ നടനമാണു പ്രപഞ്ചം എന്നൊക്കെ സതൃദര്‍ശികള്‍ 
വിവരിക്കാറുണ്ടല്ലോ. ശിവന്റെ ചുടുകാട്ടിലെ നൃത്തം പ്രസിദ്ധമാണ്‌. ജഡ 
ങ്ങള്‍ എരിയുന്ന ഇടമാണല്ലോ ചുടുകാട്‌. പുറമേ നോക്കുന്ന ഒരാള്‍ക്ക്‌ ഈ 
പ്രപഞ്ചം ജഡങ്ങള്‍ എരിയുന്ന ചുടുകാടുപോലെയാണനുഭവപ്പെടുക. 
എന്നാല്‍ ചിത്തപ്രസാദം വന്നു ആത്മാനുഭവമുണ്ടായ ഒരു സത്യദര്‍ശിക്ക്‌ 
ഈ ചുടുകാട്ടിലൂടനീളം ബോധ സ്വരൂപനായ ശിവന്‍ നൃത്തം ചെയ്തുനില്‍ക്കു 
ന്നതായി കാണാന്‍ ഇടവരുന്നു. പഞ്ചഭൂതജഡ്രപപഞ്ചത്തിലൂടനീളം ഇങ്ങനെ 
അദ്വയ്രബഹ്മസത്യത്തിന്റെ സാന്നിദ്ധ്യം അനുഭവിക്കാനിടവരുന്നതുതന്നെ 
യാണു ഭഗവാന്റെ തിരുനടനം. 


ജഗത്തിലുടനീളം ഭഗവാന്റെ തിരുനടനം അനുഭവിക്കാന്‍ കഴിയുന്ന 
സത്യദര്‍ശിയുടെ ആത്മാവ്‌ എല്ലാ സംഗങ്ങളുമകന്നു സാക്ഷിരൂപനായി 
വിളങ്ങി അതിരറ്റ സുഖം അനുഭവിക്കാനിടവരുന്നു. ഈ അനുഭവരഹസ്യ 
മാണ്‌ അടുത്ത പദ്യത്തില്‍ വിവരിക്കുന്നത്‌:- 


15. നടനം ദര്‍ശനമായാ- 
ലുടനേതാനിങ്ങിരുന്നു നടുനിലയാം 
നടുനിലതന്നിലിരിക്കും 
നെടുനാളൊന്നായവന്നു സൌഖ്യം താന്‍. 
നടനം ദര്‍ശനമായാല്‍-ഭൂതജഡ്രപപഞ്ചത്തിലുടനീളം അദ്വയ്രബഹ്മമ 
സത്തയുടെ സാന്നിദ്ധ്യം അനുഭവിക്കാന്‍ കഴിഞ്ഞാല്‍; ഉടനേ-അപ്പോള്‍തന്നെ; 
താന്‍-ആ ബ്രഹ്മവുമായി അഭിന്നഭാവം കൈക്കണ്ട ആത്മാവ്‌; ഇങ്ങിരുന്നു 
-ഈ ലോകജീവിതത്തില്‍; നടുനിലയാം-സാക്ഷി രൂപനായിമാറും; ഒന്നായി 
-ബ്രഹ്മാവുമായി ഏകിഭവിച്ച്‌; നടുനിലതന്നിലിരിക്കും അവന്ന്‌ -സാക്ഷിരൂപം 
അനുഭവിച്ചറിയുന്ന സത്യദര്‍ശിക്ക്‌; നെടുനാള്‍-അവസാനമില്ലാത്തവിധം; 
സഖ്യം താന്‍-ആനന്ദാനുഭവം വന്നു ചേരുന്നതാണ്‌. 
ഭൂതജഡപ്രപഞ്ചത്തിലുടനീളം അദ്വയ്രഹ്മസത്തയുടെ സാന്നിദ്ധ്യം 
അനുഭവിക്കാന്‍ കഴിഞ്ഞാല്‍ അപ്പോള്‍ തന്നെ ബ്രഹ്മാവുമായി അഭിന്നഭാവം 
കൈക്കൊണ്ട ആത്മാവ്‌ ഈ ലോകജീവിതത്തല്‍ സാക്ഷിരൂപനായിമാറും. 
ബ്രഹ്മവുമായി ഏകീഭവിച്ച്‌ സാക്ഷിരൂപം അനുഭവിച്ചറിയുന്ന സത്യദര്‍ശിക്കു 
അവസാനമില്ലാത്തവിധം ആനന്ദാനുഭവം വന്നുചേരുന്നതാണ്‌. 


താനിങ്ങിരുന്നു നടുനിലയാം 


ജഡ്രപപഞ്ചത്തില്‍ സര്‍വത്ര ബ്രഹ്മദര്‍ശനം നേടുന്നതോടെ തന്റെ ശരീ 
രത്തിനു ചൈതന്യം പകരുന്ന ആത്മാവും പ്രപഞ്ചത്തിനു ചൈതന്യം പക 


സ്ഥാനുഭവഗത്‌ 391 





രുന്ന ്രഹ്മവും ഒന്നുതന്നെ എന്നനുഭവിക്കാറാകും. അതോടെ ജഡദൃശ്യ 
ങ്ങളെല്ലാം മായ ഉണ്ടാക്കിയഴിക്കുന്നവയാണെന്നും ചേതനനായ തനിക്ക്‌ അവ 
യുമായി നേരിട്ടു ബന്ധമില്ലെന്നും അറിയാറാകും. താന്‍ കേവലം സാന്നി 
ദ്ധ്യംകൊണ്ടു പ്രകൃതിയെ അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു കാര്യ 
ത്തിലും നേരിട്ടിടപെടാതെ സാന്നിദ്ധ്യംകൊണ്ടനുഗ്രഹിക്കുന്നതാണു സാക്ഷി 
നില. അതുതന്നെയാണു നടുനില. ലോകരുടെ കര്‍മങ്ങള്‍ക്കു സൂര്യന്‍ സാ 
ക്ഷിയായി നില്‍ക്കും പോലെ. സൂര്യന്റെ വെളിച്ചവും ചൂടുമുണ്ടെങ്കിലേ 
ലോകര്‍ക്കു കര്‍മം ചെയ്യാന്‍ പറ്റു. പക്ഷെ ലോകരുടെ കര്‍മങ്ങള്‍ പുണ്യമാ 
യാലും പാപമായാലും സൂര്യന്‌ അവയുമായി നേരിട്ട്‌ ഒരു ബന്ധവുമില്ല, (ബഹ്മ 
സാക്ഷാത്കാരം നേടിയ സത്യദര്‍ശിയുടെ അനുഭവവും ഇതുതന്നെ. മായ 
എന്തൊക്കെയോ ജഡദൃശ്യങ്ങളെ ഉണ്ടാക്കിയഴിക്കുന്നു. തന്റെ സാന്നിദ്ധ്യം 
കൊണ്ടാണു മായ അതൊക്കെ ചെയ്യുന്നത്‌. എന്നാല്‍ തനിക്കു മായയുടെ 
ജനനമരണ പ്രവര്‍ത്തനങ്ങളുമായൊന്നും യാതൊരു ബന്ധവുമില്ല. ഈ 
സാക്ഷി നിലയിലെത്തുന്ന സത്യദര്‍ശി അനന്തമായ ബ്രഹ്മാനന്ദമനുഭവിച്ചു 
ചരിതാര്‍ഥനാകുന്നു. 


ഈ സത്യാനുഭവമുണ്ടാകുന്നതോടെ ജീവിതം ആനന്ദവും സൌന്ദര്യവും 
കൊണ്ടു നിറഞ്ഞതായിത്തീരുന്നു. ജഡം ചേതന ബ്രഹ്മത്തിന്റെ പാര്‍പ്പിടമാ 
ണെന്നും അറിയാറാകുന്നു. ഇക്കാര്യമാണിനി വിവരിക്കുന്നത്‌:- 


16. സഖ്യം തന്നെയിതെല്ലാ- 
മോര്‍ക്കുന്തോറും നിറഞ്ഞ സൌന്ദര്യം 
പാര്‍ക്കില്‍ പാരടിപറ്റി- 
പ്യാര്‍ക്കുന്നോനില്‍ പകര്‍ന്ന പഞ്ജരമാം 
ഇതെല്ലാം-ഭഗവാന്റെ തിരുനടനവും സാക്ഷിനിലയിലുള്ള അനുഭവവും 
ഒക്കെ; ഓര്‍ക്കുന്തോറും-ആലോചിക്കുന്തോറും; സനഖ്യംതന്നെ-ആനന്ദം 
തന്നെ; നിറഞ്ഞ സനന്ദര്യം-എങ്ങും സൌന്ദര്യം നിറഞ്ഞു തുളുമ്പുന്നതായി 
തോന്നുന്നു; പാര്‍ക്കില്‍-ആലോചിച്ചാല്‍; പാര്‍-ജഡരുപമെല്ലാം, അടിപറ്റി 
പ്ലാര്‍ക്കുന്നോനില്‍-പരമകാരണമായി വിളങ്ങുന്ന ഈശ്വരസത്തയില്‍; പകര്‍ന്ന - 
രൂപംകൊണ്ട; പഞ്ജരമാം-അതിന്റെ വാസസ്ഥാനമാണെന്നു കാണാന്‍ കഴിയും. 
ഭഗവാന്റെ തിരുനടനവും സാക്ഷിനിലയിലുള്ള അനുഭവവും ഒക്കെ 
ആലോചിക്കുന്തോറും ആനന്ദം തന്നെ. എങ്ങും സൌന്ദര്യം നിറഞ്ഞു തുളു 
മ്പുന്നതായി തോന്നുന്നു. ആലോചിച്ചാല്‍ ജഡരുപമെല്ലാം പരമകാരണമായി 
വിളങ്ങുന്ന ഈശ്വരസത്തയില്‍ രൂപംകൊണ്ട അതിന്റെ വാസസ്ഥാനമാണെന്നു 
കാണാന്‍ കഴിയും. 


പകര്‍ന്ന പഞ്ജരമാം 


ഇക്കാണുന്ന ജഗത്ത്‌ വെറും ജഡമാണെന്നു വാദിക്കുന്നവര്‍ക്ക്‌ ആന 
ന്ദത്തിനും സൌന്ദര്യത്തിനും വകയെവിടെ? ജഡത്തില്‍ ആനന്ദാനുഭവവും 
സൌന്ദര്യാനുഭവവും എങ്ങനെ സംഭവിക്കും? ആനന്ദവും സൌന്ദര്യവും ഒരു 


392 (ശ്രീനാരായണ ഗുരുദേവക്ൃതികള്‍ സന്മുര്ണഡ്യാഷ്യൊനം - ഭാഗം / 





ചേതനന്റെ അംശമായിട്ടല്ലാതെ അനുഭവിക്കാന്‍ പറ്റുമോ? എന്തായാലും 
ചിത്തം പ്രസന്നമായി അവനവനിലുള്ള ചേതനനായ ആത്മാവിനെ കാണാന്‍ 
കഴിഞ്ഞവര്‍ക്ക്‌ എല്ലാ ജഡങ്ങളിലും ആ ഈശ്വരസത്തയുടെ അനുഭവം തെളി 
യുന്നു. പ്രപഞ്ചം അങ്ങനെ ആനന്ദപൂര്‍ണവും സനന്ദര്യപൂര്‍ണവുമായി മാറു 
ന്നു. ജഡദൃശ്യങ്ങളെല്ലാം ആനന്ദവും സൌന്ദര്യവും നിറഞ്ഞ ചേതനന്റെ വാസ 
സ്ഥലം മാത്രമാണെന്നും അനുഭവപ്പെടുന്നു. ആത്മാവിനെ അറിയാത്തവര്‍ക്കു 
മാത്രമാണ്‌ ഈ പ്രപഞ്ചം കേവലജഡമായും ദുഃഖഭൂയിഷ്ഠമായും അനുഭവ 
പ്പെടുന്നത്‌. 

ജഡമോഹമാണ്‌ ഉള്ളിലുള്ള ബോധവസ്തുവിനെ മറച്ച്‌ ശരീരത്തെ ജന 
നമരണദുഃഖങ്ങള്‍ക്കും വിധേയമാക്കുന്നത്‌. ഇക്കാര്യമാണ്‌ പതിനേഴാം പദ്യ 
ത്തില്‍ പ്രതിപാദിച്ചിരിക്കുന്നത്‌. 


17. പഞ്ജരമാമുടല്‍ മുതലാം 
പഞ്ഞിയിലറിവായിടുന്ന തീയിതിലും 
മഞ്ഞുകണങ്ങള്‍കണക്കി- 
മ്മഞ്ജുളവെയില്‍കൊണ്ടപായമടയുന്നു 
പഞ്ജരമാം-ആത്മാവിനിരിക്കാനുള്ള കൂടുപോലെയുള്ള; ഉടല്‍ മുതലാം 
-ദേഹം അന്തഃകരണം തുടങ്ങിയ ജഡോപകരണങ്ങളായ; പഞ്ഞിയില്‍-പ 
ഞ്ഞിപോലെ ജ്ഞാനാഗ്നിയില്‍ എരിഞ്ഞുപോകാവുന്ന പദാര്‍ഥങ്ങളിലും; അറി 
വായിടുന്ന തീയിതിലും-അവയില്‍ ഒളിഞ്ഞിരിക്കുന്ന ബോധമാകുന്ന അഗ്നി 
യിലും; മഞ്ഞുകണങ്ങള്‍ കണക്ക്‌-മഞ്ഞുതുള്ളികളിലെന്നപോലെ; ഇമ്മഞ്ജുള 
വെയില്‍കൊണ്ട്‌-ഇന്ദ്രിയമോഹമാകുന്ന ഇളംവെയില്‍ തട്ടി; അപായമടയുന്നു 
-ആപത്തുണ്ടായിത്തീരുന്നു. 
ആത്മാവിനിരിക്കാനുള്ള കൂടുപോലെയുള്ള ദേഹം, അന്തഃകരണം തുട 
ങ്ങിയ ജഡോപകരണങ്ങളായ പഞ്ഞിപോലെ ജ്ഞാനാഗ്നിയില്‍ എരിഞ്ഞു 
പോകാവുന്ന പദാര്‍ഥങ്ങളിലും അവയില്‍ ഒളിഞ്ഞിരിക്കുന്ന ബോധമാകുന്ന 
അഗ്നിയിലും മഞ്ഞുതുള്ളികളിലെന്നപോലെ ഇന്ദ്രിയ മോഹമാകുന്ന ഇളം 
വെയില്‍ തട്ടി ആപത്തുണ്ടായിത്തീരുന്നു. 


അപായമടയുന്നു 


സത്യം കണ്ടവര്‍ക്കു ജഡദേഹം ആത്മാവിന്റെ കൂടാണ്‌. ആത്മബോധ 
മുണരുന്നതോടെ ആ കൂടിന്റെ ജഡത്വം ജ്ഞാനാഗ്നിയിലെരിഞ്ഞ്‌ അതു 
ബോധഘനമായ വസ്തുവായി മാറുന്നു. ഒരു ലൌകികനെ സംബന്ധിച്ചിട 
ത്തോളം ദേഹം, അന്തഃകരണം മുതലായവ പഞ്ഞിയും ബോധഘനമായ 
ആത്മാവ്‌ അതിലൊളിഞ്ഞിരിക്കുന്ന തീപ്പൊരിയുമാണെന്നു കരുതാം. ഗുരൂ 
പദേശവും സത്സംഗവുകൊണ്ട്‌ ഈ തീപ്പൊരി ജ്വലിപ്പിക്കുമെങ്കില്‍ ദേഹവും 
അന്തഃകരണവുമെല്ലാം അതിലെരിഞ്ഞ്‌ അതായിത്തീരും. പ്രപഞ്ചത്തിലാകെ 
ജഡത്വം പോയി ശുദ്ധമാകും. ജ്ഞാനാഗ്നി ജ്വലിപ്പിക്കാത്ത വര്‍ക്കോ? 
ഇന്ദ്രിയമോഹമാണല്ലോ പിന്നെ അവരുടെ അനുഭവം. ഇളംവെയില്‍ തട്ടി 


സ്വാനുഭവഗിതി 393 


മഞ്ഞുതുള്ളികള്‍ ഉരുകിപ്പോകുന്നതുപോലെ ഇന്ദ്രിയമോഹം അവരുടെ 
ആത്മാവിനെയും ശരീരത്തെയും ആപത്തിലകപ്പെടുത്തുന്നു. ജഡമോഹം 
കൊണ്ട്‌ ആത്മാവു പാടെ മറഞ്ഞുപോകുന്നു. ആത്മാഗ്നി ജ്വലിപ്പിച്ച്‌ ധന്യത 
നേടേണ്ട ദേഹാന്തഃകരണങ്ങള്‍ ജീര്‍ണിച്ചു നശിക്കാനും ഇടയാകുന്നു. ഈ 
ദുരന്തം ഒഴിവാക്കി പ്രപഞ്ചശുദ്ധി നേടാന്‍ കൊതിക്കുന്നവര്‍ ഉള്ളിലുള്ള 
ആത്മാവിനെ ഗാഡമായി തിരയേണ്ടതാണ്‌. ഇന്ദ്രിയമോഹം വെടിയുകയാണ്‌ 
ആത്മാന്വേഷണത്തിന്റെ മുഖ്യഘടകം. 


ഇന്ദ്രിയമോഹം വെടിഞ്ഞാല്‍ എന്താണു സംഭവിക്കുക? ഈ ചോദ്യ 
ത്തിനുത്തരമാണടുത്ത പദ്യം:- 


18. അടയുന്നിന്ദ്രിയവായീ- 
ന്നടിപെടുമിതുകണ്ടൊഴിഞ്ഞു മറ്റെല്ലാം 
അടിയറ്റീടും തടിവ- 
ന്നടിയില്‍ തനിയേ മറിഞ്ഞുവീഴുമ്പോല്‍ 
അടയുന്നിന്ദ്രിയവായീന്ന്‌-വിഷയങ്ങളില്‍നിന്നും പിന്‍തിരിഞ്ഞ്‌ അന്തര്‍മു 
ഖമായി ഇന്ദ്രിയങ്ങള്‍ ഏകാഗ്രപ്പട്ടാല്‍; ഇതുകൊണ്ട്‌-ചിത്തപ്രസാദംവഴി ആത്മാ 
വിനെ കണ്ട്‌; മറ്റെല്ലാം ഒഴിഞ്ഞ്‌-വിഷയസങ്കല്‍പങ്ങളെല്ലാം വിട്ടുമാറി ജഡദ്യ 
ശ്യമാകെ; അടിയറ്റീടും തടി-വേരറുന്ന വൃക്ഷം; തനിയേ-സ്വയം; അടിയില്‍ 
വന്ന്‌-തറയില്‍ വന്ന്‌; മറിഞ്ഞു വീഴുംപോല്‍-മറിഞ്ഞു വീഴുന്നതുപോലെ; അടി 
പെട്ടീടും-തോറ്റു പിന്‍വാങ്ങും. 
വിഷയങ്ങളില്‍നിന്നും പിന്‍തിരിഞ്ഞ്‌ അന്തര്‍മുഖമായി ഇന്ദ്രിയങ്ങള്‍ 
ഏകാഗ്രപ്പെട്ടാല്‍ ചിത്തപ്രസാദം വഴി ആത്മാവിനെ കണ്ട്‌ വിഷയസങ്കല്‍പ്പ 
ങ്ങളെല്ലാം വിട്ടുമാറി ജഡദൃശ്യമാകെ വേരറുന്ന വൃക്ഷം തനിയെ തറയില്‍ 
വന്നു മറിഞ്ഞുവീഴുന്നതുപോലെ തോറ്റു പിന്‍വാങ്ങും. 


അടിപെടുമിതുകണ്ട്‌ 


ഇന്ദ്രിയമോഹമാകുന്ന ഇളവെയില്‍ തട്ടി മഞ്ഞുതുളളിപോലെ ജ്ഞാനം 
മറഞ്ഞുപോകുമെന്നാണല്ലോ നേരത്തെ പറഞ്ഞത്‌. ഇന്ദ്രിയമോഹം ഒഴിവാ 
ക്കിയാലോ? വിഷയങ്ങളില്‍നിന്നു പിന്‍തിരിഞ്ഞ്‌ അന്തര്‍മുഖമാകുന്ന ഇന്ദ്രിയം 
മനസ്സിനോടു ചേര്‍ന്ന്‌ ആത്മധ്യാനത്തിലുറയ്ക്കും. തുടര്‍ന്നു ചിത്ത പ്രസാ 
ദവും സമാധ്യനുഭവവും ഉണ്ടാവും. ആനന്ദത്തിന്റെയും സന്ദര്യത്തിന്റെയും 
ഘനീഭൂത സ്വരൂപമായ ആത്മാവു തെളിയും. അതോടെ മനസ്സില്‍നിന്നും വി 
ഷയസകങ്കല്‍പ്പങ്ങള്‍ അകന്നുമാറും. മനസ്സിലെ വിഷയ സങ്കല്‍പ്പങ്ങളാണ്‌ 
പുറമേ ജഡദൃശ്യങ്ങളെ കാട്ടി ഭ്രമിപ്പിക്കുന്നത്‌. മനസ്സ്‌ ആത്മാനുഭവം നേടി 
യാല്‍ പുറമേയും സര്‍വത്ര ആത്മസ്വരൂപം നിറഞ്ഞുതിങ്ങുന്നതായി അനുഭ 
വിക്കാറാകും. മനസ്സിലെന്തുണ്ടോ അതു വെളിമേയും അനുഭവിക്കും. ഇതാണു 
നിയമം. അപ്പോള്‍ ഉള്ളില്‍ നിന്നും വിഷയസങ്കല്‍പ്പങ്ങളകന്നാല്‍ വേരുപൊ 
ട്ടിയ വൃക്ഷം വീഴുന്നതുപോലെ ജഡദൃശ്യം ആശ്രയമില്ലാതെ മറയും. സര്‍വത്ര 
ആത്മാനന്ദവും സൌന്ദര്യവും ഇടതിങ്ങി നിറഞ്ഞിരിക്കുന്നതായി അനുഭവി 
ക്കുമാറുമാകും. 


394 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധ്രര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





ഈ അനുഭവം തന്നെയാണ്‌ കൈവല്യപ്രാപ്തിയെന്നാണിനി വിവരി 
ക്കുന്നത്‌:- 


19. വീഴുമ്പോഴിവയെല്ലാം 

പാഴില്‍ തനിയേ പരന്ന തൂവെളിയാം 

ആഴിക്കെട്ടിലവന്‍താന്‍ 

വീഴുന്നോനല്ലിതാണു കൈവല്യം. 

ഇവയെല്ലാം-പുറമേ കാണുന്ന ജഡദൃശ്യമെല്ലാം; പാഴില്‍-പ്രയോജന 

ശൂന്യമായി; വീഴുമ്പോള്‍-ആശ്രയമില്ലാതെ അകലുമ്പോള്‍; തനിയേ പരന്ന- 
സ്വയം പ്രകാശിച്ച്‌ ഇടതിങ്ങി നിറയുന്ന; തൂവെളിയാം-ശുദ്ധ ബോധമായി അനു 
ഭവപ്പെടും; അവന്‍താന്‍-ഇങ്ങനെ സ്വയം ശുദ്ധബോധാനുഭവമായി മാറിയ 
വന്‍; ആഴിക്കെട്ടില്‍ വീഴുന്നോനല്ല-പിന്നെ സംസാരസാഗരച്ചുഴിയില്‍ വീഴുക 
യില്ല; ഇതാണു കൈവല്യം-ഇതുതന്നെയാണു കൈവല്യം അഥവാ മോക്ഷം. 


പുറമെ കാണുന്ന ജഡദൃശ്യമെല്ലാം പ്രയോജനശുന്യമായി ആശ്രയമി 
ല്ലാതെ അകലുമ്പോള്‍ സ്വയം പ്രകാശിച്ച്‌ ഇടതിങ്ങി നിറയുന്ന ശുദ്ധബോധ 
മായി അനുഭവപ്പെടും. ഇങ്ങനെ സ്വയം ശുദ്ധബോധാനുഭവമായി മാറിയവന്‍ 
പിന്നെ സംസാരസാഗരച്ചുഴിയില്‍ വീഴുകയില്ല. ഇതു തന്നെയാണു കൈവല്യം 
അഥവാ മോക്ഷം. 


ഇതാണു കൈവല്യം 


“കേവലം” എന്ന പദത്തിന്‌ “ഒന്ന്‌” എന്നാണര്‍ഥം. കേവലത്തിന്റെ ഭാവ 
മാണു കൈവല്യം. പലതിന്റെ തോന്നല്‍ പോയി വസ്തു ഒന്നേയുള്ളു എന്ന 
നുഭവിക്കുന്ന സ്ഥിതിയാണു കൈവല്യം. അതുതുന്നെയാണു മോക്ഷം. ആന 
ന്ദഘനമായ ഒരേ ബോധവസ്തുവില്‍ അതിന്റെ ശക്തിയായ മായ ഉണ്ടാക്കി 
ക്കാണുക്കുന്നതാണു പലതിന്റെ തോന്നല്‍. രൂപങ്ങള്‍ ഭിന്നഭിന്നങ്ങളായി എത്ര 
കാണപ്പെട്ടാലും അവയിലൊക്കെ ആഭരണരുപങ്ങളില്‍ സ്വര്‍ണമെന്ന പോലെ 
വസ്തു ബോധം മാത്രമാണെന്നനുഭവിക്കാറാകുന്നതാണ്‌ അദ്വൈതാനുഭവം. 
അവനവനില്‍ത്തന്നെ ആത്മാവായി വിളങ്ങുന്ന ബോധത്തെ ശുദ്ധരുപത്തില്‍ 
സാക്ഷാത്കരിച്ചാലേ പ്രപഞ്ചത്തിന്റെയും ശുദ്ധരൂപമായ ഈ അദ്വൈതം അനു 
ഭവപ്പെടു. പ്രപഞ്ചം മുഴുവന്‍ ഒരേ ഒരു ശുദ്ധ ബോധവസ്തുതന്നെയാണെ 
ന്നുഭവിച്ചാല്‍ അതോടെ ജനന മരണരൂപമായ സംസാര്രഭമം അകലുന്നു. 
വസ്തു ഒന്നേയുള്ളുവെങ്കില്‍ പിന്നെ ആരു ജനിക്കാന്‍, ആരു മരിക്കാന്‍? 
ഇങ്ങനെ ഈ ജീവിതത്തില്‍ തന്നെ അദ്വൈതാനുഭവം നേടി സംസാരമോ 
ചനം നേടുന്നതാണു കൈവല്യം. 


അദ്വൈതാനുഭവം നേടുന്നതോടൊപ്പം ദേഹബോധം പാടെ മറന്നു 
ജീവത്വം അസ്തമിക്കുന്നതാണു പരഗതി അഥവാ വിദേഹമുക്തി. ഇക്കാര്യം 
വ്യക്തമാക്കുകയാണ്‌ ഗുരുദേവന്‍ ഇരുപതാം പദൃത്തില്‍:- 


20. കൈവല്യക്കടലൊന്നായ്‌ 
വൈമല്യം പൂണ്ടിടുന്നതൊരുവഴിയാം 


സ്വാനുഭവഗീത? 395 


ജീവിത്വം കെടുമെന്നേ 
ശൈവലമകലുന്നിതന്നു പരഗതിയാം. 
കൈവല്യക്കടലൊന്നായ്‌-ജഡപ്രപഞ്ചം മുഴുവന്‍ ഒരേ ഒരു ശുദ്ധബോ 
ധ്യസമുദ്രമായി മാറി; വൈമല്യം പൂണ്ടിടുന്നത്‌-നിര്‍മലമായി അദ്വൈതാനു 
ഭവം വന്നുചേരുന്നത്‌; ഒരു വഴിയാം-ജീവന്‍മുക്തിയെന്നറിയപ്പെടുന്നു; എന്നേ 
ജീവിത്വം കെടും-എന്നാണോ ദേഹബോധം പാടെ പോയി ജീവത്വം അസ്ത 
മിക്കുന്നത്‌; ശൈവലമകലുന്നു-മായ പൂര്‍ണമായും വിട്ടുമാറി; അന്നു ഇത്‌- 
അപ്പോള്‍ ഈ ജീവന്‍മുക്തി; പരഗതിയാം-വിദേഹമുക്തിയായി അനുഭവപ്പെടും. 
ജഡ്രപപഞ്ചം മുഴുവന്‍ ഒരേ ഒരു ശുദ്ധബോധ സമുദ്രമായി മാറി നിര്‍മ 
ലമായി അദ്വൈതാനുഭവം വന്നു ചേരുന്നത്‌ ജീവന്‍മുക്തിയെന്നറിയപ്പെടുന്നു. 
എന്നാണോ ദേഹബോധം പാടെ പോയി ജീവത്വം അസ്തമിക്കുന്നതായ 
പൂര്‍ണമായും വിട്ടുമാറി അപ്പോള്‍ ഈ ജീവന്മുക്തി വിദേഹമുക്തിയായി അനു 
ഭവപ്പെടും. 


അന്നു പരഗതിയാം 


ജീവന്‍മുക്തിയില്‍ ദേഹബോധം അവശേഷിക്കുന്നുണ്ടാകും. പക്ഷെ 
ആ ദേഹബോധം ഒരു തരത്തിലും ദുഃഖകാരണമായിത്തീരുന്നില്ല. കാനല്‍ജലം 
ഇല്ലെന്നു ബോദ്ധ്യമായ ആളിനു കണ്ടാലും അതു കുടിക്കാന്‍ കൌതുകം 
തോന്നുകയില്ലല്ലോ. ദേഹബോധവും പാടെ മാറി ജീവത്വ ഹേതു അസ്തമി 
ക്കുന്നതാണു വിദേഹമുക്തി. ശരീരം വിട്ടു പോകതെതന്നെ ഈ വിദേഹമു 
ക്തി അനുഭവിക്കാവുന്നതാണ്‌. ദേഹമുള്ളപ്പോഴും തികഞ്ഞ നിര്‍വികല്‍പ്പാ 
വസ്ഥയില്‍ ദേഹബോധമേ ഉണ്ടായിരിക്കുകയില്ല. ഗ്രഹ്മവിദവരിഷ്ഠന്മാര്‍ അധി 
കസമയവും ദേഹബോധം വിട്ട്‌ വിദേഹമുക്ത്യനുഭവത്തില്‍ കഴിയുന്നവരാണ്‌. 
ഇക്കാര്യം വിശദമായിറിയാല്‍ “ദര്‍ശനമാല യിലെ നിര്‍വാണപ്രകരണം വായി 
ച്ചുനോക്കേണ്ടതാണ്‌. അദ്വൈതാനുഭവം നേടിയ ഗുരു സ്വാനുഭവരഹസ്യം 
തന്നെ ഈ കൃതിയില്‍ ലളിതമായും മനോഹരമായും വിവരിച്ചുതന്നിരിക്കു 
കയാണ്‌. 


ഈ ലോകത്തുവച്ചുതന്നെ നിലനില്‍പ്പിന്റെ പൂര്‍ണ രഹസ്യം കണ്ടെ 
ത്തുകയാണു ജീവിതലക്ഷ്യം. ആദ്യം അവനവന്റെ രഹസ്യം കണ്ടുപിടിക്കുക; 
തുടര്‍ന്ന്‌ തന്നില്‍ ഒളിഞ്ഞിരിക്കുന്ന സത്യം തന്നെയാണ്‌ പ്രപഞ്ചത്തിന്റെ മുഴു 
വന്‍ സത്യമെന്നനുഭവിക്കുക; ഇതാണു ക്രമം. ചഞ്ചലമായി പുറമേ ചുറ്റിത്തി 
രിയുന്ന മനസ്സ്‌ അന്തര്‍മുഖമായി ഏകാഗ്രപ്പെട്ടാലേ അവനവന്റെ രഹസ്യം 
തെളിയൂ. അതിനു വേണ്ടി പരമസത്യത്തിന്റെ പ്രതീകമായി ഏതെങ്കിലും ഒരി 
ഷ്ടദേവനെ ധ്യാനിച്ചു മനസ്സിനെ ഏകാഗ്രത ശീലിപ്പിക്കാം.അല്ലെങ്കില്‍ ഗുരു 
വില്‍ നിന്നും ര്രഹ്മസ്വരുപം കേട്ടറിഞ്ഞ്‌ സര്‍വത്ര ബോധാനന്ദഘനമായ 
വസ്തു നിറഞ്ഞിരിക്കുന്നു എന്നു പഠിപ്പിക്കുന്ന നിര്‍ഗുണോപാസന വഴി മന 
സ്സിനെ ഏകാഗ്രപ്പെടുത്താം. ഈ രണ്ടുതരം ഉപാസനകളെയും സമഞ്ജസ 
മായി മേളിപ്പിച്ചുകൊണ്ടു ഗുരു തുടരുന്നു. സഗുണോപാസകനും നിര്‍ഗുണോ 
പാസകനും ഇതൊരുപോലെ ഇഷ്ടഫലം കൈവരുത്തും. ഈ കൃതിയിലെ 


396 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്മുര്ണദഡ്യാക്യൊനം - ഭാഗം 7 


ശിവന്‍ ബഹ്മ്പതീകമായ കൈലാസപതിയാണ്‌ അതേ അവസരത്തില്‍ 
സര്‍വത്ര നിറഞ്ഞുവിലസുന്ന ശിവ സ്വരുപമായ ബ്രഹ്മവുമാണ്‌. 


പരമലക്ഷ്യമായ മോക്ഷം നേടിത്തരണേ എന്നു പ്രാര്‍ഥിച്ചുകൊണ്ടാണ്‌ 
സ്തോത്രം തുടരുന്നത്‌:- 


21. പരഗതിയരുളീടുക നീ 
പുരഹര! ഭഗവാനിതാണു കര്‍ത്തവ്യം 
ഹര! ഹര! ശിവപെരുമാനേ! 
ഹര, ഹര വെളിയും നിറഞ്ഞ കൂരിരുളും. 
പുരഹര-ഗ്രിപുരദഹനം നടത്തിയ അല്ലയോ ദേവ; നീ പരഗതി അരു 
ളീടുക-അവിടുന്ന്‌ പരമാത്മപ്രാപ്തിയെന്ന മോക്ഷം തന്നനുഗ്രഹിക്കുക; 
ഇതാണു ഭഗവാനു കര്‍ത്തവ്യം-ഭജിക്കുന്നവരോട്‌ ഇതു ചെയ്യാന്‍ ഭഗവാന്‍ 
കടപ്പെട്ടവനാണ്‌; ഹര! ഹര!-എച്ലാ പാപങ്ങളെയും ഹരിക്കാന്‍ കഴിവുള്ള; 
ശിവ പെരുമാനേ-മംഗളസ്വരുപിയായ ഈശ്വര; വെളിയും-വിദ്യാരൂപമായ ശുഭ 
വാസനയും; നിറഞ്ഞ കൂരിരുളും-ഉള്ളില്‍ വന്നു പെരുകുന്ന അവിദ്യാ രൂപ 
മായ ആസുരവാസനയു; ഹര, ഹര-രണ്ടും ഒഴിച്ചു മാറ്റി ശുദ്ധമാക്കുക. 
ത്രിപുരദഹനം നടത്തിയ അല്ലയോ ദേവ, അവിടുന്ന്‌ പരമാത്മ 
പ്രാപ്തിയെന്ന മോക്ഷം തന്നനുഗ്രഹിക്കുക. ഭജിക്കുന്നവരോടിതുചെയ്യാന്‍ 
ഭഗവാന്‍ കടപ്പെട്ടവനാണ്‌. എല്ലാ പാപങ്ങളെയും ഹരിക്കാന്‍ കഴിവുള്ള മംഗ 
ളസ്വരുപിയായ ഈശ്വര, വിദ്യാരൂപമായ ശുഭവാസനയും ഉള്ളില്‍ വന്നുപെ 
രുകുന്ന അവിദ്യാരൂപമായ ആസുരവാസനയും രണ്ടും ഒഴിച്ചുമാറ്റി ശുദ്ധമാ 
ക്കുക. 


ഹര, ഹര വെളിയും നിറഞ്ഞ കൂരിരുളും 


പരമാത്മപ്രാപ്തിയെന്ന മോക്ഷമാണു ജീവിത ലക്ഷ്യം. ഇവിടെ ജീവി 
ചിരിക്കുമ്പോള്‍ തന്നെ നേടേണ്ടതാണത്‌. അതിനെന്താണുപായം? ഉള്ളില്‍ 
വികാരസകങ്കല്‍പ്പരൂപത്തില്‍ കാണപ്പെടുന്ന കര്‍മവാസനകളെ മുഴുവന്‍ ഈശ്വ 
രബുദ്ധി അഭ്യസിച്ച്‌ ഒഴിച്ചുമാറ്റുകയാണുപായം. എല്ലാ കര്‍മവാസനകളെയും 
പൊടുന്നനെ ഒഴിച്ചു മാറ്റാന്‍ ആര്‍ക്കും സാദ്ധ്യമല്ല. അതുകൊണ്ട്‌ ആദ്യം ദയ, 
ദാനം, അഭയം, ഇന്ദ്രിയനിഗ്രഹം തുടങ്ങിയ ശുഭവാസനകളെ അല്ലെങ്കില്‍ 
ദൈവവാസനകളെ വളര്‍ത്തി കാമം, ക്രോധം, ദംഭം തുടങ്ങിയ അശുഭവാസ 
നകളെ അഥവാ ആസുരവാസനകളെ പുറംതള്ളണം. തുടര്‍ന്നു സര്‍വം ഈശ്വ 
രമയമെന്ന്‌ മനസ്സിനെ പഠിപ്പിച്ച്‌ മേല്‍പ്പറഞ്ഞ ശുഭവാസനകളെയും പുറംത 
ളളണം. വസ്തു ഒന്നേയുള്ളൂ എന്ന സത്യം അനുഭവിക്കാന്‍ കൊതിക്കുന്ന 
യാള്‍ക്ക്‌ ശുഭവാസനകളും വിഘ്നങ്ങളാണ്‌. ആസുരവാസന ഇരുമ്പു ചങ്ങ 
ലയാണെങ്കില്‍ ശുഭവാസന സ്വര്‍ണച്ചങ്ങല; ഇത്രേയുള്ളൂ വ്യത്യാസം. സര്‍വം 
ഈശ്വരമയമെന്ന സത്യം ഭാവന ചെയ്ത്‌ സര്‍വത്ര ഈശ്വരബുദ്ധിയെ ശരണം 
പ്രാപിക്കുന്നവര്‍ക്ക്‌ ഈ അനുഭവം നേടിത്തരാന്‍ കടപ്പെട്ടവനാണു ഭഗവാന്‍. 
അതിനദ്ദേഹത്തിനുകഴിയുകയും ചെയ്യും. ത്രിപുര ദഹനത്തിലൂടെ അദ്ദേഹം 


സ്വാന്ുഭവഗീതി 397 


ഇതു വെളിപ്പെടുത്തിയിട്ടുണ്ട്‌. യഥാക്രമം ജാഗ്രത്ത്‌, സ്വപ്നം, സുഷുപ്തി 
എന്നീ മുന്നുനുഭവങ്ങളെയുളവാക്കുന്ന സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങ 
ളാണു മൂന്നു പുരങ്ങള്‍. മംഗളങ്ങള്‍ക്കെല്ലാം ഇരിപ്പിടമായതുകൊണ്ട്‌ ശിവ 
പെരുമാനായ പരമാത്മാവ്‌ പലപ്പോഴും ഈ മൂന്നു പുരങ്ങളെയും ദഹിപ്പിച്ചു 
അനേകം പേര്‍ക്ക്‌ പരമാത്മ പ്രാപ്തിനേടിക്കൊടുത്തതായി പ്രസിദ്ധിയുണ്ട്‌. 
കൈലാസപതിയായ ശിവനാകട്ടെ കമലാക്ഷന്‍,താരകാക്ഷന്‍, വിദ്യുന്മാലി 
എന്ന്‌ മൂന്ന്‌ അസരുന്മാരുടെയും പുരങ്ങളെ ദഹിപ്പിച്ച്‌ ഭക്തരക്ഷണം ചെയ്ത 
ആളാണ്‌. ത്രിപുരന്മാര്‍ക്ക്‌ പൊന്നും വെള്ളിയും ഇരമ്പും കൊണ്ട്‌ അസുര 
ശില്പിയായ മയന്‍ ആകാശത്തില്‍ പണിചെയ്തു കൊടുത്തവയാണു 
ത്രിപുരം. ഈ പുരങ്ങളില്‍ പാര്‍ത്തുകൊണ്ടു ത്രിപുരന്മാര്‍ ജനങ്ങളെ അത്യ 
ധികം പീഡിപ്പിച്ചു. അപ്പോഴാണു ശിവന്‍ ഈ പുരങ്ങളെ നശിപ്പിച്ച്‌ ത്രിപുര 
ന്മാരെ കൊല്ലേണ്ടിവന്നത്‌. ദൈവാസുര വാസനകള്‍ക്കിരിപ്പടങ്ങളായ കാരണ 
സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങളുടെ പ്രതീകങ്ങളാണ്‌ മൂന്നു പുരങ്ങള്‍. കാരണശ 
രീരം സ്വര്‍ണപുരവും, സൂക്ഷ്മ ശരീരം രജതപുരവും സ്ഥുലശരീരം ഇരുമ്പു 
പുരവുമായി കല്‍പ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ പുരങ്ങളില്‍ അഭിമാനം കൊള്ളുന്ന 
അഹങ്കാരങ്ങളാണ്‌ അസുരന്മാര്‍. ഈ പുരങ്ങളെ ദഹിപ്പിക്കുന്നതോടെ 
“വെളിയും നിറഞ്ഞ കൂരിരുളും' ഒഴിഞ്ഞുമാറും. ഭഗവാന്‍ കൈലാസപതി അതു 
മുന്‍പു പലപ്പോഴും നിര്‍വഹിച്ചിട്ടുണ്ട്‌. തനിക്കും അതു നേടിത്തരണമെന്നാണു 
ഭക്തന്‍ ഇവിടെ പ്രാര്‍ഥിക്കുന്നത്‌. 

വിദ്യയ്ക്കും അവിദ്യയ്ക്കും അപ്പുറത്താണു പരമസത്യം. ഭഗവത്‌ 
കാരുണ്യം സിദ്ധാന്തപരമായി അതറിയിച്ചുതന്നു. ആ കാരുണ്യം തന്നെ ആ 
സത്യസ്ഥിതി അനുഭവിപ്പിച്ചു തരികയും വേണമെന്നാണു അടുത്ത വരിക 
ളില്‍ പ്രാര്‍ഥിക്കുന്നത്‌: 


22. ഇരുളുംവെളിയുമിതൊന്നും 
പുരളാതൊളിയായ്‌ നിറഞ്ഞ പൂമഴയേ, 
അരുളീടുകകൊണ്ടറിയാ- 
തരുളീടുന്നേനിതിന്നു വരമരുളേ. 
ഇരുളും വെളിയുമിതൊന്നും പുരളാതെ-ആസുര വാസനയോ ദൈവ 
വാസനയോ പുരളാതെ അവിദ്യയ്ക്കും വിദ്യയ്ക്കുമപ്പുറം നില്‍ക്കുന്ന; ഒളി 
യായ്നിറഞ്ഞ-സ്വയം പ്രകാശ സ്വരൂപമായ; പൂമഴയേ-ആനന്ദാനുഭവമേ; അരു 
ളീടുകകൊണ്ട്‌-അങ്ങയെക്കുറിച്ചുള്ള അറിവു നല്‍കി അനുഗ്രഹിച്ചതുകൊണ്ട്‌; 
അറിയാതരുളീടുന്നേന്‍-അനുഭവമറിയാതെ പ്രാര്‍ഥിക്കുന്നു; ഇതിന്നു വരമരു 
ളേ-ഇതനുഭവിച്ചറിയാന്‍ വരമരുളണേ. 
ആസുരവാസനയോ ദൈവവാസനയോ പുരളാതെ അവിദ്യയ്ക്കും വിദ്യ 
യ്ക്കുമപ്പുറം നില്‍ക്കുന്ന സ്വയംപ്രകാശസ്വരൂപമായ ആനന്ദാനുഭവമേ, അങ്ങ 
യെക്കുറിച്ചുള്ള അറിവു നല്‍കി അനുഗ്രഹിച്ചതുകൊണ്ട്‌ അനുഭവമറിയാതെ 
പ്രാര്‍ഥിക്കുന്നു. ഇതനുഭവിച്ചറിയാന്‍ വരമരുളണേ. 


398 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്മുരീണധ്യാഖ്യാനം - ഭാഗം 7 


അറിയാതരുളീടുന്നേനിതിന്നു വരമരുളേ 


സ്വയം വിചാരം ചെയ്തും ഗുരുമുഖത്തുനിന്നും വസ്തുസ്ഥിതി വ്യക്ത 
മായി ധരിച്ചയാളിന്റെ പ്രാര്‍ഥനയാണിത്‌. വസ്തു വിദ്യാവിദ്യകള്‍ക്കപ്പുറം 
ഗുണാതീതമായി വിളങ്ങുന്ന സച്ചിദാനന്ദ ്രഹ്മമാണെന്നു നല്ല പോലെ അറി 
യുന്നു. ഭഗവത്കാരുണ്യമാണാ അറിവിനു സഹായിച്ചത്‌. ‘“അരുളീടുകകൊണ്ട്‌ 
എന്ന ഭാഗത്തില്‍ സൂചിപ്പിച്ചിരിക്കന്നതാകാരുണ്യത്തെയാണ്‌. സിദ്ധാന്തപര 
മായി വസ്തു ഗ്രഹിച്ചെങ്കിലും ആനന്ദഘനമായ നിര്‍ഗുണസ്ഥിതി അനുഭവ 
മായിട്ടില്ല. “അറിയാതെ” എന്ന ഭാഗം കൊണ്ടക്കാര്യമാണു സൂചിച്ചിച്ചിരിക്കു 
ന്നത്‌. “അരുളീടുന്നേന്‍' എന്നതിനു പ്രാര്‍ഥിക്കുന്നു എന്നര്‍ഥം. കൈലാസപ 
തിയോടായാലും ശിവ ബ്രഹ്മത്തോടായാലും തനിക്കുവേണ്ടത്‌ അദ്വയ ബ്രഹ്മാ 
നുഭൂതിയാണെന്നും അതുനേടിത്തരണമെന്നുമാണ്‌ സാധകന്‍ ഇവിടെ പ്രാര്‍ഥി 
ചിരിക്കുന്നത്‌. 

പരമസത്യത്തെ അറിയാന്‍കഴിയാത്ത അജ്ഞാനമറ എവിടെനിന്നു 
വന്നു? അതും ഭഗവാന്റെ കളിതന്നെ. എന്തായാലും തന്റെ ഹൃദയത്തിലിരി 
ക്കുന്ന സത്യം തന്നെയാണു സകലതും എന്നുറപ്പിക്കാനാണ്‌ മുതിരുന്നതെ 
ന്നത്രേ ഭക്തന്റെ തുടര്‍ന്നുള്ള പ്രഖ്യാപനം:- 


23. അരുളേ! നിന്‍കളിയിരുളാ- 
ലരുളീടുന്നീയെനിക്കൊരരുമറയെ 
ഇരുളേ വെളിയേ നടുവാ- 
മരുളേ, കരളില്‍കളിക്കുമൊരുപൊരുളേ. 
അരുഭേ-കരുണാമൂര്‍ത്തിയായ ഭഗവാനേ; ഈ എനിക്ക്‌ -അവിടത്തെ 
ഈ ഭക്തന്‍; ഇരുളാല്‍-അജ്ഞാനത്താല്‍; ഒരരുമറയെ-സത്യം അറിയാന്‍ ക 
ഴിയാത്തവണ്ണം ഒരു ദിവ്യമായ മുടുപടത്തെ; അരുളീടുന്നു-അവിടുന്നുണ്ടാക്കി 
ത്തീര്‍ക്കുന്നു; ഇരുളേ-സത്യത്തെ ഒളിച്ചുവയ്ക്കുന്നമറയായി വര്‍ത്തിക്കുന്ന 
വനേ; വെളിയേ-സത്യത്തെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായി തീരുന്നവനേ; 
നടുവാമരുളേ-രണ്ടിനും ആശ്രയം നല്‍കി കരുണാമൂര്‍ത്തിയായി വര്‍ത്തിക്കു 
ന്നവനേ; കരളില്‍ കളിക്കുമൊരുപൊരുളേ-ഹൃദയത്തില്‍തന്നെ തെളിഞ്ഞു വിള 
ങ്ങുന്ന വസ്തുസ്വരൂപമേ: നിന്‍കളി-എല്ലാം നിന്റെ കളിതന്നെ. 
കരുണാമൂര്‍ത്തിയായ ഭഗവാനെ, അവിടത്തെ ഈ ഭക്തന്‍ അജ്ഞാന 
ത്താല്‍ സത്യത്തെ അറിയാന്‍ കഴിയാത്ത വണ്ണം ഒരു ദിവ്യമായ മൂടുപടത്തെ 
അവിടുന്നുണ്ടാക്കിത്തീര്‍ക്കുന്നു. സത്യത്തെ ഒളിച്ചു വയ്ക്കുന്ന മറയായി 
വര്‍ത്തിക്കുന്നവനേ, സത്യത്തെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായിത്തീരുന്നവ 
നേ, രണ്ടിനും ആശ്രയം നല്‍കി കരുണാമൂര്‍ത്തിയായി വര്‍ത്തിക്കുന്നവനേ, 
ഹൃദയത്തില്‍ തന്നെ തെളിഞ്ഞു വിളങ്ങുന്ന വസ്തുസ്വരൂപമേ, എല്ലാം നിന്റെ 
കളിതന്നെ. 


നിന്‍ കളി 


സത്യ വസ്തുവായ ബ്രഹ്മം എല്ലാ ജീവികളുടെയും ഉള്ളില്‍ തെളി 
വോടെ വര്‍ത്തിക്കുന്നു. എന്നാല്‍ ഉള്ളിലിരുന്നുകൊണ്ടു തന്നെ ജീവികള്‍ക്കു 


സ്ഥാനുഭവഗിതി 399 





തന്നെയറിയാന്‍ കഴിയാത്തവണ്ണം ഒരജ്ഞാന മറ ഉണ്ടാക്കുന്നു. പൂര്‍ണമായി 
ശരണം പ്രാപിക്കുന്നവര്‍ക്ക്‌ മറ മാറ്റി തന്നെ കാണത്തക്കവണ്ണം വെളിച്ചം 
നല്‍കുന്നു. ഭഗവാന്‍ കരുണാമൂര്‍ത്തിയാണെന്നു പ്രസിദ്ധവുമാണ്‌. അപ്പോള്‍ 
ജീവികളുടെ ഉള്ളില്‍ ഇരുന്നുകൊണ്ട്‌ എന്തിനിങ്ങനെ പല രൂപത്തില്‍ പ്രവര്‍ത്തി 
ക്കുന്നു? എല്ലാം ഭഗവാന്റെ കളിയെന്നല്ലാതെ എന്തു പറയാന്‍! സത്യം തെളി 
ഞ്ഞവര്‍ക്ക്‌ ഒക്കെ ഭഗവാന്റെ ലീലയായി അനുഭവപ്പെടുമെന്നു താല്‍പ്പര്യം. 
ഇരുപത്തിനാലാം പദ്യത്തിന്റെ ആദ്യത്തെ രണ്ടുവരികള്‍ എസ്‌.എന്‍. 
ഡി.പി. യോഗം കൊല്ലം 1994-ല്‍ പ്രസിദ്ധീകരിച്ച ശ്രീനാരായണ ഗുരുദേവ 
കൃതികളില്‍നിന്നും എടുത്തു ചേര്‍ത്തവയാണ്‌. സംസാരചക്രത്തില്‍ തിരിഞ്ഞു 
കൊണ്ടിരിക്കാന്‍ തന്നെ വിട്ടുകൊടുക്കരുതെന്നുള്ള ഭക്തന്റെ പ്രാര്‍ഥനയാ 
ണപദ്യത്തിന്റെഉള്ളടക്കമെന്നു കാണാന്‍ പ്രയാസമില്ല. 


24. പൊരുളേ! പരിമളമിയലും 
പൊരുളേതാണോ നിറഞ്ഞ നിറപൊരുളേ! 
അരുളേ അരുളീടുക തേ- 
രുരുളേറായ്‌ വാനെനിക്കിതിഹ പരനേ! 
പരനേ അരുളേ-പരമകാരണ പുരുഷനും കരുണാനിധിയുമായ ഭഗ 
വാനേ; ഇഹ-ഈ ലോകത്ത്‌; തേരുരുളേറായ്വാന്‍-കാലചക്രത്തിലേറി 
ജനിച്ചും മരിച്ചും ജഡജീവിതം തുടരാതിരിക്കാന്‍; ഇത്-അദ്വയവസ്തുബോധം; 
അരുളീടുക-തന്നനുഗ്രഹിക്കുക. 
പരമകാരണപുരുഷനും കരുണാനിധിയുമായ ഭഗവാനേ, ഈ ലോകത്ത്‌ 
കാലച്രക്രത്തിലേറി ജനിച്ചും മരിച്ചും ജഡജീവിതം തുടരാതിരിക്കാന്‍ അദ്വ 
യവസ്തുബോധം തന്നനുഗ്രഹിക്കുക. 


ഇത്‌ അരുളീടുക 

കാലഗതിയില്‍ ജനിച്ചും മരിച്ചും കഴിയാനിടയാക്കുന്ന ജഡബന്ധമാണു 
സംസാരബന്ധം. ഇവിടെ വസ്തു ഒന്നേയുള്ളൂ എന്ന അദ്വയജ്ഞാനാനുഭവം 
കൊണ്ടല്ലാതെ ഈ ജഡബന്ധത്തില്‍ നിന്നും മോചിക്കാന്‍കഴിയുന്നതല്ല. കരു 
ണാനിധിയായ ഭഗവാനോട്‌ അതുതന്നനുഗ്രഹിക്കണേ എന്നാണു ഭക്തന്‍ 
പ്രാര്‍ഥിച്ചിരിക്കുന്നത്‌. 

മായാസ്പന്ദനമാകുന്ന തിരയില്‍ വിശേഷിച്ചു വസ്തുസത്തയില്ലാതെ 
ഉണ്ടെന്നു തോന്നുന്നതാണീ പ്രപഞ്ചം. മായയെ സ്പനദിപ്പിച്ചു നയിക്കുന്നതോ 
മായാവിയായ പരമാത്മാവ്‌. ആ ജഗദീശ്വരനോടു തന്നെ ആ തിരയ്ക്കപ്പുറ 
ത്തേയ്ക്കു വിളിക്കണേ എന്നാണു ഭക്തന്‍ അടുത്ത പദ്യത്തില്‍ പ്രാര്‍ഥിക്കു 
ന്നത്‌:- 


25. പരനേ! പരയാം തിരയില്‍ 
പരനേതാവായിടുന്ന പശുപതിയേ! 
ഹരനേയരികില്‍ വിളിച്ചീ-- 
ടൊരുനേരവുമിങ്ങിരുത്തുകരുതരുതേ. 


400 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം / 


പരനേ-ജഗത്തിന്റെ പരമകാരണമായി വര്‍ത്തിക്കുന്ന ഭഗവാനേ, പര 
യാംതിരയില്‍-അങ്ങയുടെ ശക്തിയായമായ തിരമാലപോലെ പൊന്തിവന്നുള 
വാക്കുന്ന പ്രപഞ്ച ദൃശ്യങ്ങളില്‍; പരനേതാവായിടുന്ന-അവയോടുബന്ധപ്പെ 
ടാതെനിന്ന്‌ അവയെ നിയന്ത്രിക്കുന്ന; പശുപതിയേ-ജീവനാഥ; ഹരനേ-പാ 
പങ്ങളെയെല്ലാം നശിപ്പിക്കുന്നവനേ; അരികില്‍ വിളിച്ചീട്‌-തിരയില്‍ മുങ്ങിപ്പോ 
കാനിടയാകാതെ സത്യബോധം തന്നനുഗ്രഹിക്കുക; ഒരുനേരവും-അല്‍പ്പസ 
മയം പോലും; ഇങ്ങ്‌-ഈ സംസാരക്കടലില്‍; ഇരുത്തരുത്-കഴിയാന്‍ അനു 
വദിക്കരുത്‌; അരുതേ-തീര്‍ച്ചയായും അനുവദിക്കരുതേ. 
ജഗത്തിന്റെ പരമകാരണമായി വര്‍ത്തിക്കുന്ന ഭഗവാനേ, അങ്ങയുടെ 
ശക്തിയായ മായ തിരമാലപോലെ പൊന്തിവന്നുളവാക്കുന്ന പ്രപഞ്ചദൃശ്യ 
ങ്ങളില്‍ അവയോടു ബന്ധപ്പെടാതെനിന്ന്‌ അവയെ നിയന്ത്രിക്കുന്ന ജീവനാഥ, 
പാപങ്ങളെല്ലാം നശിപ്പിക്കുന്നവനേ, തിരയില്‍ മുങ്ങിപ്പോകാനിടയാകാതെ 
സത്യബോധം തന്നനുഗ്രഹിക്കുക. അല്‍പ്പ സമയംപോലും ഈ സംസാരക്ക 
ടലില്‍ കഴിയാന്‍ അനുവദിക്കരുത്‌; തീര്‍ച്ചയായും അനുവദിക്കരുതേ. 


ഹരനേയരികില്‍ വിളിച്ചീട്‌ 


പരമകാരണമായ ബ്രഹ്മത്തില്‍ പരാശക്തിയായമായ സ്പന്ദിച്ച തിരമാ 
ലപോലെ പൊന്തിവന്നു പ്രപഞ്ച പ്രതിഭാസത്തെയുളവാക്കുന്നു. ശക്തിയുടെ 
അധിഷ്ഠാനമായ ബ്രഹ്മം മായ തിരമാലപോലെയുളവാക്കുന്ന ഈ പ്രപഞ്ച 
പ്രതിഭാസവുമായി അല്‍പ്പംപോലും ബന്ധിച്ചുപോകാതെ മാറിനിന്ന്‌ അതിനെ 
നയിക്കുന്നു എന്നാണ്‌ സത്യദര്‍ശികള്‍ കണ്ടെത്തിയിട്ടുളളത്‌. ഈ സത്യ 
രഹസ്യം വെളിപ്പെടുത്താനാണ്‌ “പരനേതാവായ പശുപതിയേ' എന്നു ഗുരു 
ദേവന്‍ പറഞ്ഞിരിക്കുന്നത്‌. ജീവന്മാരുടെ നാഥനാണു പശുപതി. “പശു” എന്ന 
പദത്തിന്‌ “ജീവന്‍” എന്നാണര്‍ഥം. പാപങ്ങള്‍ ഹരിച്ചാലേ സത്യബോധം 
തെളിയു.“ഹരനേ' എന്ന സംബോധന അക്കാര്യം സൂചിപ്പിക്കുന്നു. സദാ സര്‍വ 
ത്ര നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ അരികിലേയ്ക്കു വിളിക്കല്‍ ഭഗവാനെക്കുറി 
ച്ചുള്ള ബോധമുണ്ടാക്കിക്കൊടുക്കല്‍ തന്നെ. സംസാരക്കടലിന്റെ അതിരറ്റ 
വിഷമസ്ഥിതി വെളിപ്പെടുത്താനാണ്‌ “ഇങ്ങിരുത്തുകരുതരുതേ' എന്നാ 
വര്‍ത്തിച്ചു പ്രാര്‍ഥിച്ചിരിക്കുന്നത്‌. 

വിദ്യാമാര്‍ഗത്തെ അവലംബിച്ചുകൊണ്ടുള്ള സത്യാനുഭവത്തിന്റെ 


മാഹാത്മ്യം അതിരറ്റതാണെന്നും ഭഗവത്കാരുണ്യംകൊണ്ടേ അതു നേടാന്‍ 
പറ്റു എന്നുമാണ്‌ അടുത്തപദ്യം വെളിവാക്കുന്നത്‌.- 


26. അരുതേ പറവാനുയിരോ- 
ടൊരു പെരുവെളിയായ നിന്റെ മാഹാത്മ്യം: 
ചെറുതും നിന്‍കൃപയെന്യേ 
വെറുതേ ഞാനിങ്ങിരിക്കുമോ ശിവനേ! 


ശിവനേ-മംഗളസ്വരൂപിയായ ഭഗവാനേ; ഉയിരോട്‌-പ്രാണനോടുകൂടി 
ജീവഭാവങ്ങളെയുളവാക്കി; പെരുവെളിയായ-പരമകാരണരുപത്തില്‍ സ്വയം 


സ്വാനുഭവഗീതി 401 





പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന; നിന്റെ മാഹാത്മ്യം-അങ്ങയുടെ മഹത്ത്വം; പറ 

വാന്‍ അരുതേ-വാക്കുകള്‍കൊണ്ടു വിവരിക്കാന്‍പറ്റുന്ന തല്ല; ചെറുതും 

നിന്‍കൃപയെന്യേ-അങ്ങയുടെ കാരുണ്യം അല്‍പ്പവും നേടാതെ; ഞാന്‍ 

വെറുതേ ഇരിക്കുമോ?-ഞാന്‍ ജീവിതം പാഴാക്കി കളയുമോ? 

മംഗളസ്വരുപിയായ ഭഗവാനേ, പ്രാണനോടകൂടി ജീവഭാവങ്ങളെയുള 

വാക്കി പരമകാരണരൂപത്തില്‍ സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ 
മഹത്വം വാക്കുകള്‍കൊണ്ടു വിവരിക്കാന്‍ പറ്റുന്നതല്ല. അങ്ങയുടെ കാരുണ്യം 
അല്‍പ്പവും നേടാതെ ഞാന്‍ ജീവിതം പാഴാക്കി കളയുമോ? 


നിന്റെ മാഹാത്മ്യം പറവാനരുതേ 


പരമാത്മാവിന്റെ ശക്തിസ്പന്ദനമാണ്‌ പ്രാണന്‍. പ്രാണനില്‍ പ്രതിഫ 
ലിക്കുന്ന ബോധമാണു ജീവന്‍. ഈ പ്രതിഫലിതബോധവും പ്രാണനും 
ചേര്‍ന്നാണ്‌ പഞ്ചഭൂതങ്ങളെയും സൂര്യചന്ദ്രാദി സരയൂഥങ്ങളെയും മറ്റെല്ലാ 
ജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്നത്‌. ശക്തിസ്പന്ദനത്തിലൂടെ ഇങ്ങനെ 
എല്ലാ പ്രപഞ്ചഘടകങ്ങളെയും സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും പരമാത്മാവ്‌ ഒരു 
വികാരവും കൂടാതെ അവയുടെ പിന്നില്‍ ആനന്ദമൂര്‍ത്തിയായി സ്വയം പ്രകാ 
ശിച്ചുവിളങ്ങുന്നു. ഇതനുഭവിച്ചറിഞ്ഞിട്ടുള്ളതും ഇനിമേലാര്‍ക്കും അനുഭവി 
ച്ചറിയാവുന്നതുമായ വസ്തു സ്ഥിതിയാണ്‌. എന്നാല്‍ ഇതു യുക്തിക്കു ഗമയ 
മല്ല. അതുകൊണ്ട്‌ വാക്കുകള്‍ക്കു വിവരിക്കാവുന്നതുമല്ല. അനുഭവമോ? അഹ 
ങ്കാരം വെടിഞ്ഞ്‌ അര്‍പ്പണ ബുദ്ധിയിലൂടെ ഭഗവത്കാരുണ്യം നേടിയാലോ 
സാദ്ധ്യമാവൂ. ഭഗവത്‌ കാരുണ്യത്തിലൂടെ ഈ അനുഭവം നേടാത്തവരുടെ 
ജീവിതം വ്യര്‍ഥവുമാണ്‌. താന്‍ അങ്ങനെ ജീവിതം വ്യര്‍ഥമാക്കുകയില്ലെ 
ന്നാണു ഭക്തന്‍ ഇവിടെ പ്രതിജ്ഞ ചെയ്യുന്നത്‌. 


ശുദ്ധബോധമാണ്‌ ആത്മസ്വരുപം. പക്ഷെ മായാ നിര്‍മിതങ്ങളായ ഇന്ദ്ര 
യങ്ങളും മനഃസങ്കല്‍പ്പങ്ങളും അതിലിരുന്നു കൊണ്ടുതന്നെ അതിനെ മറയ്‌ 
ക്കുന്നു. ഇതെന്തൊരിന്ദ്രജാലമെന്നാണ്‌ അടുത്ത പദ്യത്തില്‍ ഭക്തന്‍ 
ആകാംക്ഷിക്കുന്നത്‌:- 


27. ശിവനേ! നിന്നിലിരുന്നീ- 
ച്ചെവി മിഴി മുതലായിറങ്ങിമേയുന്നു 
ഇവനൊടുകൂടി വരുമ്മ- 
റൃവകളുമെല്ലാമിതെന്തു മറിമായം? 


ശിവനേ-ശുദ്ധബോധസ്വരുപനായ അല്ലയോ ഭഗവാനേ; നിങ്കലിരുന്നു 
-നിങ്കല്‍തന്നെ വര്‍ത്തിച്ചുകൊണ്ട്‌; ഈ ചെവി മിഴി മുതലായ്‌-ഈ കാത്‌; കണ്ണ്‌ 
തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങളും കര്‍മേന്ദ്രിങ്ങളും; ഇറങ്ങി മേയുന്നു-വെളി 
യില്‍വന്ന്‌ ശബ്ദാദിവിഷയങ്ങളെ അനുഭവിക്കുന്നു; ഇവനൊടുകൂടിവരും-ജീ 
വസ്വരുപമായ അഹംഭാവത്തോടു ചേര്‍ന്നുദയം ചെയ്യുന്ന; മറ്റവകളും എല്ലാം 
-മറ്റുസങ്കല്‍പ്പങ്ങളും എല്ലാം ബോധത്തില്‍ ഇരുന്നുകൊണ്ടു പുറമേ വിഷയ 
ങ്ങളെ തേടുന്നു; ഇത്‌ എന്തു മറിമായം?-ബോധത്തിലിരുന്നുകൊണ്ടു പുറമെ 
ജഡങ്ങളെ തേടുന്ന ഈ ഏര്‍പ്പാട്‌ ഒരിന്ദ്രജാലമെന്നല്ലാതെ എന്തുപറയാന്‍? 


74-2003 26 


402 ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം [I 


ശുദ്ധബോധസ്വരൂപനായ അല്ലയോ ഭഗവാനേ, നിങ്കല്‍തന്നെ വര്‍ത്തി 
ച്ചുകൊണ്ട്‌ കാത്‌, കണ്ണ്‌ തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങളും കര്‍മേന്ദ്രിയങ്ങളും 
വെളിയില്‍ ശബ്ദാദി വിഷയങ്ങളെ അനുഭവിക്കുന്നു. ജീവസ്വരൂപമായ അഹം 
ഭാവത്തോടു ചേര്‍ന്നുദയംചെയ്യുന്ന മറ്റു സങ്കല്‍പ്പങ്ങളുമെല്ലാം ബോധത്തി 
ലിരുന്നുകൊണ്ടു പുറമേ വിഷയങ്ങളെ തേടുന്നു. ബോധത്തിലിരുന്നുകൊണ്ടു 
പുറമേ ജഡങ്ങളെ തേടുന്ന ഈ ഏര്‍പ്പാട്‌ ഒരിന്ദ്രജാലമെന്നല്ലാതെ എന്തുപറ 
യാന്‍? 


ഇതെന്തു മറിമായം? 


ബോധത്തിലുണ്ടായി ബോധത്തില്‍ നിലനിന്ന്‌ ബോധത്തില്‍ മറയുന്ന 
വയാണ്‌ ഇന്ദ്രിയങ്ങളും മനഃസങ്കല്‍പ്പങ്ങളും. ബോധത്തിന്റെ അകമ്പടികൂടാതെ 
അവയ്ക്കു നിലനില്‍പ്പോ പ്രവര്‍ത്തനമോ സാദ്ധ്യമല്ല. ഇങ്ങനെ എല്ലാവിധ 
ത്തിലും അവയ്ക്കാസ്പദമായിരുന്നിട്ടും അവ ബോധത്തെയല്ല ജഡത്തെ 
യാണു സദാ തിരയുന്നത്‌. ഇവയ്ക്കീ നന്ദിയില്ലായ്മ വന്നതെന്തൊരു മറി 
മായം? സദാ ജഡത്തെ തിരഞ്ഞു അവ സദാ ദുഃഖിക്കുകയാണ്‌. നേരേമറിച്ച്‌ 
ശുദ്ധവും ആനന്ദഘനവുമായ ബോധത്തെ ഉള്ളില്‍ തിരഞ്ഞെങ്കില്‍ അതിരറ്റ 
ആനന്ദം അനുഭവിക്കാമായിരന്നു. അതു ചെയ്യുന്നില്ല. ഇതെന്തൊരു മറിമായം? 
അതെ ഇതു മറിമായമല്ലെങ്കില്‍ പിന്നെയെന്താണ്‌? ഇന്ദ്രിയങ്ങളും സങ്കല്‍പ്പ 
ങ്ങളും പുറമേ ജഡവിഷയങ്ങളെ തേടാതെ അന്തര്‍മുഖമായി ഏകാഗ്രപ്പെടു 
മെങ്കില്‍ ബോധാനന്ദഘനമായ ചേതന സത്യത്തെകണ്ടെത്താന്‍ കഴിയുമെന്നു 
താല്‍പ്പര്യം. 

ഈ മറിമായമകലാന്‍ ഒരു വഴിയേ ഉള്ളു. എവിടെയും ഒരേ പരമാത്മ 
വസ്തു മാത്രമേ നിലവിലുള്ളൂ എന്നു വിചാരം ചെയ്തറിയുകയാണത്‌. ഇക്കാ 
ര്യമാണ്‌ അടുത്ത പദ്യത്തില്‍ വെളിപ്പെടുന്നത്‌.- 


28. മറിമായപ്പൊടിയറുമ- 
മ്മറവാല്‍ മൂടപ്പെടുന്ന പരവെളിയേ! 
ചെറുതൊന്നൊന്നുമതൊന്നാ- 
മ്മറവൊത്തിളകിപ്പുകഞ്ഞ പുകയും നീ. 


അമ്മറവാല്‍-അജ്ഞാനമാകുന്ന മൂടുപത്താല്‍; മുടപ്പെടുന്ന പരവെളി 
യേ-മറയ്ക്കപ്പെട്ടിരി ക്കുന്ന ബോധസ്വരുപനായ പരമാത്മാവേ; ചെറു 
തൊന്നൊന്നും-അല്‍പാല്പമായി വേറെ വേറെ കാണപ്പെടുന്ന ഓരോന്നും; 
അതൊന്നാം-അതിനെ ആകെ മൂടുന്ന; മറവൊത്തിളകിപ്പുകഞ്ഞ പുകയും- 
അജ്ഞാനമറയോടൊപ്പം നീറിപ്പൊന്തുന്ന വികാരസങ്കല്‍പരുപമായ പുകയും; 
നീ-അങ്ങുതന്നെ എന്നറിയുമ്പോള്‍; മറിമായപ്പൊടി-ജഡങ്ങളെ തിരഞ്ഞു 
പുറമേ ചുറ്റിത്തിരിയുന്ന ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും ഈ ഇന്ദ്രജാലം; 
അറും-പാടെ മാഞ്ഞുപോകും. 


അജ്ഞാനമാകുന്ന മൂടുപടത്താല്‍ മറയ്ക്കപ്പെട്ടിരിക്കുന്ന ബോധസ്വരു 
പനായ പരമാത്മാവേ! അല്‍പ്പാല്‍പ്പമായി വേറെ വേറെ കാണപ്പെടുന്ന 


സ്വാനുഭവഗിത? 403 


ഓരോന്നും അതിനെ ആകെ മൂടുന്ന അജ്ഞാനമറയോടൊപ്പം നീറിപ്പൊന്തുന്ന 
വികാരസങ്കല്‍പ്പരുപമായ പുകയും അങ്ങുതന്നെ എന്നറിയുമ്പോള്‍ ജഡങ്ങളെ 
തിരഞ്ഞു പുറമേ ചുറ്റിത്തിരിയുന്ന ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും ഈ 
ഇന്ദ്രജാലം പാടെ മാഞ്ഞുപോകും. 


മറിമായപ്പൊടിയറും 


അജ്ഞാനമറ പാടെ മാഞ്ഞുപോകും. എപ്പോള്‍? ഈ ജഗത്തായി കാണ 
പ്പെടുന്ന വസ്തു എന്തെന്നു വിചാരം ചെയ്തറിഞ്ഞ്‌ സര്‍വം ബ്രഹ്മമയം എന്ന 
നുഭവിക്കുമ്പോള്‍. അല്‍പ്പാല്‍പ്പമായി വേറെ വേറെ പദാര്‍ഥങ്ങളുണ്ടെന്നു 
തോന്നുന്നതാണ്‌ അജ്ഞാനം. അതുതന്നെയാണു നീറിപ്പൊന്തുന്ന വികാര 
സങ്കല്‍പ്പരുപത്തിലുള്ള പുകയ്ക്കു കാരണം. ഈ ഭേദബുദ്ധിയുള്ളിടത്തോളം 
ഇന്ദ്രിയങ്ങളും മനസ്സും പുറമേ ജഡവിഷയങ്ങളെ തിരയുകയെന്ന മറിമായം 
സംഭവിച്ചുകൊണ്ടേയിരിക്കും. അവ നീറിപ്പുകയുകയും ചെയ്യും. എല്ലാം ഒന്നെ 
ന്നറിയുന്നതോടെ പുറമേയുള്ള അവയുടെ തിരക്കുകൂട്ടലവസാനിക്കും. നീറിപ്പു 
കച്ചിലില്ലാതാകും. പരമമായ ശാന്തിയും ആനന്ദവും തെളിയുകയും ചെയ്യും. 


എല്ലാം ഒന്നെന്ന ഭാവന ജഗത്തായി കാണപ്പെടുന്ന എന്തിലും അഭ്യ 
സിക്കണമോ? വേണം. ശാസ്ത്രീയമായ വസ്തുസ്ഥിതി അതാണല്ലൊ. ഇക്കാ 
ര്യമാണ്‌ അടുത്ത പദ്യം വെളിപ്പെടുത്തുന്നത്‌:- 


29. പുകയേ പൊടിയേ പുറമേ- 
യകമേ വെളിയേ നിറഞ്ഞ പുതുമഴയേ 
ഇഹമേ പരമേയിടയേ- 
സുഖമേകണമേ കനിഞ്ഞു നീയകമേ. 
പുകയേ-ഉള്ളില്‍ വികാരസങ്കല്‍പ്പ രൂപത്തിലും വെളിയില്‍ ജഡരൂപ 
ത്തിലും കാണപ്പെടുന്നവനേ; പൊടിയേ-ചെറിയ ചെറിയ രൂപങ്ങളില്‍ വേറു 
വേറായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നവനേ; പുറമേയകമേ-പുറവും അകവുമായി 
വേര്‍തിരിയുന്നതുപോലെ കാണപ്പെടുന്ന ആകാശമായി തീര്‍ന്നിരിക്കുന്നവനേ; 
വെളിയേ-പ്രകാശമേന്തി തേജസ്സായി വിളങ്ങുന്നവനേ; നിറഞ്ഞ പുതുമഴയേ 
-ഉള്ളില്‍ നിറയുന്ന ആനന്ദമായി അനുഭവപ്പെടുന്നവനേ; ഇഹമേ പരമേ-ഇ 
ഹപരലോകങ്ങളായി തീര്‍ന്നിരിക്കുന്നവനേ; ഇടയേ-ലോകാനുഭവങ്ങളുടെ മധ്യ 
ഘട്ടത്തില്‍ സുക്ഷ്മശരീരിയായി വിലസുന്നവനേ; നീ കനിഞ്ഞ്‌-അവിടന്ന്‌ 
കാരുണ്യം ചൊരിഞ്ഞ്‌ ഈ അദ്വൈതബോധം ഉളവാക്കി; അകമേ സുഖമേക 
ണമേ-ഉള്ളിലുള്ള ആനന്ദത്തെ തെളിയിച്ചുതരണേ. 
ഉള്ളില്‍ വികാരസങ്കല്‍പ്പരുപത്തിലും വെളിയില്‍ ജഡരൂപത്തിലും 
കാണപ്പെടുന്നവനേ, ചെറിയചെറിയ രൂപങ്ങളില്‍ വേറുവേറായി പ്രത്യക്ഷ 
പ്പെട്ടിരിക്കുന്നവനേ, പുറവും അകവുമായി വേര്‍തിരിയുന്നതുപോലെ കാണ 
പ്പെടുന്ന ആകാശമായി തീര്‍ന്നിരിക്കുന്നവനേ, പ്രകാശമേന്തി തേജസ്സായി 
വിളങ്ങുന്നവനേ, ഉള്ളില്‍ നിറയുന്ന ആനന്ദമായി അനുഭവപ്പെടുന്നവനേ, 
ഇഹപരലോകങ്ങളായി തീര്‍ന്നിരിക്കുന്നവനേ, ലോകാനുഭവങ്ങളുടെ 
മദ്ധൃഘട്ടത്തില്‍ സൂക്ഷ്മശരീരിയായി വിലസുന്നവനേ, അവിടുന്നു 


404. (ശ?രാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


കാരുണ്യം ചൊരിഞ്ഞ്‌ ഈ അദ്വൈതബോധമുളവാക്കി ഉള്ളിലുള്ള ആന 
ന്ദത്തെ തെളിയിച്ചുതരണേ. 


സുഖമേകണമേ കനിഞ്ഞു നീയകമേ 


എല്ലാ ജീവികളുടെയും ഉള്ളില്‍ ആനന്ദസ്വരുപമായ ആത്മാവു സദാ 
കുടിക്കൊള്ളുന്നു. അവിദ്യയെന്നറിയപ്പെടുന്ന ഭേദബുദ്ധിയാണ്‌ ഈ അനുഭ 
വത്തെ തടയുന്ന ഒരേ ഒരു ഘടകം. സര്‍വത്ര അദ്വൈതഭാവനയാണീ അവി 
ദ്യാരോഗത്തിനുള്ള മരുന്ന്‌. എന്താണദ്വൈതഭാവന? ഉള്ളിലും പുറത്തും വികാ 
രസങ്കല്‍പ്പ ജഡരുപത്തില്‍ കാണപ്പെടുന്നതൊക്കെ ഒരേ ബ്രഹ്മം തന്നെ. 
ചെറിയ ചെറിയ രൂപങ്ങളില്‍ വേറുവേറായി കാണപ്പെടുന്നതൊക്കെ ഒരേ 
ബ്രഹ്മവസ്തു തന്നെ. അകവും പുറവുമായി തോന്നുന്ന ആകാശവും പ്രകാ 
ശമമായ തേജസ്സും ര്രഹ്മം തന്നെ. “നിറഞ്ഞ പുതുമഴ” എന്നത്‌ ഉള്ളില്‍ നിറ 
യുന്ന ആനന്ദത്തിന്റെ പ്രതീകമാണ്‌. അതും (ബഹ്മം തന്നെ. ഇഹലോകവും 
പരലോകവും ബ്രഹ്മം തന്നെ. ഇഹപരലോകങ്ങള്‍ക്കിടയില്‍ സുക്ഷ്മശരീ 
രിയായ ജീവന്റെ യാത്രയും പ്രഹ്മം തന്നെ. “ഇടയേ' എന്ന വാക്കുകൊണ്ടു 
ദ്ദേശിക്കുന്നത്‌ ഇഹപരലോകങ്ങളുടെ മദ്ധ്യത്തിലുള്ള ജീവന്റെ ഗതിയാണ്‌. 
ഇതാണ്‌ അദ്വൈതഭാവന. ഈ അദ്വൈത ഭാവന ഭേദബുദ്ധിയകറ്റി ആനന്ദ 
സ്വരൂപമായ ആത്മാവിനെ ഉള്ളില്‍ തെളിയിക്കുന്നു. 


അദ്വൈത ബ്രഹ്മാനുഭവം കൈവന്ന ജീവന്മുക്തന്റെ അനുഭവരഹസ്യം 
അടുത്ത പദ്യത്തില്‍ ഗുരുദേവന്‍ വെളിപ്പടുത്തുന്നു:- 


30. അകവും പുറവുമൊഴിഞ്ഞെന്‍ 
ഭഗവാനേ! നീ നിറഞ്ഞുവാഴുന്നു; 
പുകള്‍പൊങ്ങിന നിന്‍മിഴിയില്‍ 
പുകയേ, ഇക്കണ്ടതൊക്കെയും പകയേ. 
എന്‍ ഭഗവാനേ-പരമാത്മസ്വരുപിയായ എന്റെ ഈശ്വര; നീ അകവും 
പുറവുമൊഴിഞ്ഞു-അവിടന്ന്‌ ഉള്ളെന്നോ വെള്ളിയെന്നോ ഭേദമില്ലാതെ; 
നിറഞ്ഞു വാഴുന്നു-സര്‍വത്ര വ്യാപിച്ചിരിക്കുന്നു; പുകള്‍പൊങ്ങിന നിന്‍ മിഴി 
യില്‍-പ്രസിദ്ധമായ അദ്വൈതാനുഭവത്തിന്റെ കണ്ണില്‍; ഇക്കണ്ടതൊക്കെയും 
-പല രൂപത്തിലുള്ള ഈ ദ്വതാനുഭവം മുഴുവന്‍; പുകയേ-വെറും നിഴല്‍; 
പകയേ-വെറും മായാപ്രകടനം മാത്രം. 
പരമാത്മസ്വരുപിയായ എന്റെ ഈശ്വര, അവിടന്ന്‌ ഉള്ളെന്നോ വെളി 
യെന്നോ ഭേദമില്ലാതെ സര്‍വത്ര വ്യാപിച്ചിരിക്കുന്നു. പ്രസിദ്ധമായ അദ്വൈ 
താനുഭവത്തിന്റെ കണ്ണില്‍ പലരുപത്തിലുള്ള ഈ ദ്വൈതാനുഭവം മുഴുവന്‍ 
വെറും നിഴല്‍; വെറും മായാപ്രകടനം മാത്രം. 


ഇക്കണ്ടതൊക്കെയും പകയേ 


ഈ പദ്യത്തില്‍ “നിന്‍മിഴിയില്‍” എന്നതുകൊണ്ട്‌ “അദ്വൈതാനുഭവം 
എന്ന ജീവന്മുക്തന്റെ ദൃഷ്ടിയില്‍” എന്നാണുദ്ദേശിച്ചിരിക്കുന്നത്‌. ജീവന്മുക്തന്‍ 


സ്ഥാനുഭവഗിതി 405 
നിര്‍വികല്‍പ്പ സമാധിദശയില്‍ ശുദ്ധമായ അദ്വൈതബഹ്മത്തെ സാക്ഷാത്ക 
രിച്ച അതായിത്തീരുന്നു. അവിടെ ജഗത്തിന്റെ തോന്നലേ ഇല്ല. പക്ഷെ സമാ 
ധിവിട്ടു വ്യുത്ഥാന ദശയിലെത്തുമ്പോള്‍ ദേഹമാകുന്ന ജഡോപകരണവുമായി 
ബന്ധപ്പെടുന്നു. തുടര്‍ന്നു ജഗത്തിന്റെ തോന്നലുമുണ്ടാകുന്നു. പക്ഷെ ശുദ്ധ 
സത്യം സാക്ഷാത്കരിച്ച ജീവന്‍ ഈ ശരീരബന്ധവും ജഗത്തിന്റെ തോന്നലും 
ബോധ വസ്തുവിലെ ഒരു നിഴലായി മാത്രമേ അനുഭവപ്പെടു. അവ മായ 
യുടെ വെറും പ്രകടനം മാത്രമാണെന്ന്‌ അദ്ദേഹം അനുഭവിച്ചറിയുന്നു. മരു 
ഭൂമിയില്‍ ഒരു തുള്ളി വെള്ളവും ഇല്ലെന്നറിയുന്നയാള്‍ അവിടെ കാനല്‍ജലം 
അലയടിക്കുന്നതായി കണ്ടാലും ഒരിക്കലും അതു സത്യമെന്നു കരുതുകയി 
ല്ല. ഈ അദ്വൈതാനുഭവം ഭാരതത്തില്‍ കുടെക്കുടെ ആവര്‍ത്തിച്ചനുഭവപ്പെട്ട്‌ 
ലോകമെങ്ങും പ്രസിദ്ധമായിത്തീര്‍ന്നിട്ടുള്ളതാണ്‌. ഗുരുദേവന്‍ “പുകള്‍പൊ 
ങ്ങിന' എന്ന വിശേഷണം ചേര്‍ത്തിരിക്കുന്നത്‌ അക്കാര്യം സൂചിപ്പിക്കാനാ 
ണ്‌. ജീവന്മുക്തന്‍ സര്‍വ്രത അകവും പുറവും ഇടതിങ്ങി ഒരേ ബ്രഹ്മസത്യം 
തന്നെ സദാ അനുഭവപ്പെടുന്നു. 


സത്യം കണ്ടു തെളിയാന്‍ ദൃഡനിശ്ചയം ചെയ്തു സാധനാനുഷ്ഠാന 
ങ്ങളിലേര്‍പ്പെടുന്ന ഒരു ജിജ്ഞാസുവിനു ക്രമാനുഗതമായി വന്നുചേര്‍ന്ന അനു 
ഭവങ്ങളുടെ വിവരണമാണിനി. സാധാനുഷ്ഠാനം മുന്നേറുന്നതോടെ കട്ടിപി 
ടിച്ച ജഡമോഹമകന്നു ചിത്തം പ്രസന്നമാകുന്നതും തുടര്‍ന്നു പ്രാണസാ 
ക്ഷാത്കാരത്തിനു വഴിതെളിയുന്നതുമാണ്‌:- 


31. പകയാമിതു നെയ്യുരുകും- 
നികരായ്‌ നീരാക്കിടുന്ന നരഹരിയേ! 
പകചെയ്വതുമിങ്ങിനിമേല്‍ 
പുകയായ്‌ വാനില്‍ ചുഴറ്റിവിടുമെരിയേ! 
പകയാമിതു-പ്രലോഭിപ്പിച്ചു ചതിക്കുന്ന ഈ ജഡദൃശ്യാനുഭവത്തെ; 
നെയ്യുരുകും നികരായ്‌-ചൂടുതട്ടി നെയ്യുരുകുന്നതിനു സമം; നീരാക്കിടുന്ന- 
ഉരുക്കി ലഘുവാക്കിത്തീര്‍ക്കുന്ന; നരഹരിയേ-മനുഷ്യന്റെ പാപമൊക്കെ അപ 
ഹരിച്ചനുഗ്രഹിക്കുന്ന നരസിംഹരുപമെടുത്തിട്ടുള്ള അല്ലയോ ഭഗവന്‍; ഇനി 
മേല്‍-ഇനിയും ക്രമേണ; ഇങ്ങു പകചെയ്വതും-ഈ ലോകത്തു വഞ്ചിക്കുന്ന 
അനുഭവത്തെ; പുകയായ്‌-പ്രാണരുപമാക്കി; വാനില്‍ ചുഴറ്റിവിടും-അന്തരീ 
ക്ഷത്തില്‍ പ്രസരിപ്പിക്കുന്ന; എരിയേ-ജ്ഞാനാഗ്നിയായി വിളങ്ങുന്ന ഭഗവന്‍ 
(അങ്ങയെ ഞാന്‍ ഉപാസിക്കുന്നു). 
പ്രലോഭിപ്പിച്ചു ചതിക്കുന്ന ഈ ജഡദൃശ്യാനുഭവത്തെ ചൂടുതട്ടിനെയ്യു 
രുകുന്നതിനു സമം ഉരുക്കി ലഘുവാക്കിത്തീര്‍ക്കുന്ന മനുഷ്യന്റെ പാപ 
മൊക്കെ അപഹരിച്ചനുഗ്രഹിക്കുന്ന നരസിംഹരുപമെടുത്തിട്ടുള്ള അല്ലയോ 
ഭഗവന്‍, ഇനിയും ഈ അനുഭവത്തെ പ്രാണരുപമാക്കി അന്തരീക്ഷത്തില്‍ 
പ്രസരിപ്പിക്കുന്ന ജ്ഞാനാഗ്നിയായി വിളങ്ങുന്ന ഭഗവന്‍ അങ്ങയെ ഞാന്‍ 
ഉപാസിക്കുന്നു. 


406 (്രാനാരായണ ഗുരുദേവക്യതികള്‍ സന്മുര്ണഷധ്യാഖ്യാനം - ഭാഗം I 


ചിത്തപ്രസാദവും പ്രാണപ്രസരവും 


ഒരു സത്യാന്വേഷി ആദ്യമായി ചേതനന്‍ മാത്രമാണു സത്യമെന്നും ജഡ 
ദൃശ്യങ്ങള്‍ വഞ്ചിക്കുന്ന മായാദൃശ്യങ്ങളാണെന്നും കണ്ടെത്തുന്നു. ഈ മായ 
യാണിവിടത്തെ “പക്‌. തുടര്‍ന്നു ചേതനത്വം പൂര്‍ണമായി സാക്ഷാത്കരിച്ച 
നുഭവിക്കാനായി സത്യാന്വേഷി ജഡദൃശ്യങ്ങളില്‍ നിസ്സംഗത്വം പരിശീലി 
ക്കുന്നു. ദേഹമുള്‍പ്പെടെയുള്ള പദാര്‍ഥങ്ങളില്‍ “എന്റേത്‌” എന്ന ഭാവം മാറി 
രാഗദ്വേഷങ്ങളകലുന്നതോടെ ചിത്തം നിരപേക്ഷമായ പ്രസന്നതകൊണ്ടു 
നിറയും. ചിത്ത പ്രസാദമാരംഭിച്ചാല്‍ ജഡസങ്കല്‍പ്പങ്ങള്‍ ഉരുകി അന്തര്‍ഭാ 
ഗത്ത്‌ ഒരു ശീതളധാര പരക്കുന്നതുപോലെ അനുഭവിക്കാന്‍ കഴിയും. സമാ 
ധ്യനുഭവത്തിന്റെ പ്രാരംഭമാണിത്‌. ഈ അനുഭവത്തെയാണ്‌ “നെയ്യുരുകും 
നികരായ്‌ നീരാക്കിടുന്ന” എന്ന ഭാഗം കൊണ്ടു ഗുരുദേവന്‍ വെളിവാക്കിയി 
രിക്കുന്നത്‌. തുടര്‍ന്ന്‌ സവികല്‍പ്പ സമാധി അനുഭവപ്പെടുന്നതോടെ കുണ്ഡ 
ലിനീ പ്രാണപ്രസരമാരംഭിക്കും. ശീതളപ്രാണധാര ഉള്ളിലും പുറത്തും 
ഇടതിങ്ങി നിറയുന്നതായി തോന്നും. അതോടൊപ്പം ആനന്ദഘനമായ ബോധ 
ത്തിന്റെ അനുഭവവും ഉണ്ടാകും. ഈ പ്രാണ സാക്ഷാത്കാരസ്ഥിതിയാണു 
“ഇനിമേല്‍ പുകയായ്‌ വാനില്‍ ചുഴറ്റിവിടും” എന്ന ഭാഗം കൊണ്ടു വെളിപ്പെ 
ടുത്തിയിരിക്കുന്നത്‌. അഗ്നിയില്‍ പുകപോലെ ബോധത്തില്‍ ആവിര്‍ഭവിക്കു 
ന്നതാണു പ്രാണന്‍. പുക നിശ്ശേഷം പോയാല്‍ അഗ്നി ശുദ്ധമായി തെളിയു 
ന്നതുപോലെ പ്രാണസ്പന്ദനവുമടങ്ങിയാല്‍ നിര്‍വികല്‍പ ദശയില്‍ ആനന്ദ 
ഘനമായ ശുദ്ധബോധം തെളിയുന്നതാണ്‌. 


പ്രാണപ്രസരത്തോടൊപ്പമുണ്ടാകുന്ന മധുരമധുരമായ അനാഹതനാദാ 
നുഭവമാണു അടുത്ത പദ്യത്തില്‍ വിവരിച്ചിരിക്കുന്നത്‌. 


32. എരിനീരൊടു നിലമുരുകി- 
പ്പെരുകിപ്പുകയായ്‌ മുഴങ്ങിവരുമൊലിയേ! 
അരുമറ തിരയുന്നൊരു നി- 
ന്തിരുവടിയുടെ പുഞ്ചിലങ്കയുടെ വിളിയേ! 


നിലമുരുകി-ജഡസങ്കല്‍പ്പമെല്ലാം ലയിച്ച്‌; എരിനീരൊട്-ജ്ഞാനാഗ്നി 
യോടൊപ്പം ഈറിവരുന്ന ശീതള ധാരയോടുകൂടിച്ചേര്‍ന്ന്‌; പെരുകിപ്പുകയായ്‌ 
-നിറഞ്ഞു കവിയുന്ന കുണ്ഡലിനീപ്രാണനില്‍; മുഴങ്ങിവരുമൊലിയേ- 
മുഴങ്ങി കേള്‍ക്കാറാകുന്ന അനാഹതധ്വനിരുപനായ അല്ലയോ ഭഗവാന്‍; 
അരുമറ തിരയുന്നൊരു-നാലു വേദങ്ങളും സദാ അന്വേഷിക്കുന്ന; നിന്തിരുവ 
ടിയുടെ-സച്ചിദാനന്ദസ്വരൂപിയായ ഭഗവാന്റെ; പുഞ്ചിലങ്കയുടെ വിളിയേ-പു 
ഞ്ചിലങ്കയുടെ മധുരനാദത്തില്‍ കൂടി തെളിയുന്ന ഭഗവാന്‍ അങ്ങയെ ഞാന്‍ 
ഉപാസിക്കുന്നു. 
ജഡസങ്കല്‍പ്പമെല്ലാം ലയിച്ച്‌ ജ്ഞാനാഗ്നിയോടൊപ്പം ഈറിവരുന്ന ശീത 
ളധാരയോടു കൂടിച്ചേര്‍ന്ന്‌ നിറഞ്ഞുകവിയുന്ന കുണ്ഡലിനീ പ്രാണനില്‍ 
മുഴങ്ങി കേള്‍ക്കാറാകുന്ന അനാഹതധ്വനിരുപനായ അല്ലയോ ഭഗവന്‍, നാലു 
വേദങ്ങളും സദാ അന്വേഷിക്കുന്ന സച്ചിദാനന്ദസ്വരുപിയായ ഭഗവാന്റെ പൂഞ്ചി 


സ്ഥാനുഭവഗിതി 407 


ലങ്കയുടെ മധുരനാദത്തില്‍ കൂടി തെളിയുന്ന ഭഗവന്‍, അങ്ങയെ ഞാന്‍ ഉപാ 
സിക്കുന്നു. 


അനാഹതനാദാനുഭവം 


“നിലമുരുകുന്നതു' ചിത്തപ്രസാദമാണ്‌. “എരിനീരൊടു പെരുകിപ്പു 
കയമകുന്നതു പ്രാണപ്രസരവും. പ്രാണപ്രസരത്തെ തുടര്‍ന്നുണ്ടാകുന്നതാണ്‌ 
അനാഹതനാദാനുഭവം. പ്രാണന്‍ സുഷുമ്നാനാഡിയില്‍ പ്രവേശിക്കുന്ന 
തോടെ യോഗിയുടെ ഉള്ളില്‍ മധുരമധുരങ്ങളായ പലവിധ നാദങ്ങളും മുഴങ്ങി 
ക്കേള്‍ക്കാന്‍ ഇടവരുന്നു. മണിനാദം, വേണുനാദം, വീണാനാദം, ശംഖനാദം 
എന്നിങ്ങനെ പലതും. ആരു മുഴക്കുന്നു എന്നറിയാന്‍ കഴിയാതെ മുഴങ്ങുന്ന 
വയായതുകൊണ്ട്‌ ഇവയ്ക്ക്‌ അനാഹതനാദം എന്നാണുപേര്‍. ഇതാണു “മുഴ 
ങ്ങിവരുമൊലി”. വേദങ്ങളില്‍ വിവരിക്കുന്ന ശുദ്ധബോധസ്വരുപമായ പരര്ബ 
ഹത്തെ കണ്ടെത്തുന്നതിനു മുമ്പുളള അനുഭവമാണ്‌ അനാഹതനാദാനുഭവം. 
അതുകൊണ്ടാണ്‌ ഭഗവാന്റെ എഴുന്നള്ളത്തിന്റെ സൂചകമായ ചിലമ്പൊലി 
യായി ഗുരുദേവന്‍ അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്‌. അനാഹതനാദം കേട്ടു 
തുടങ്ങിയാല്‍ ചിത്തം മറ്റെല്ലാ വിഷയസങ്കല്‍പ്പങ്ങളും മറന്ന്‌ അതില്‍ ലയിക്കും. 
തുടര്‍ന്നു ചിത്തത്തെ അലിയിച്ചു ചേര്‍ത്തുകൊണ്ടു നാദവും ലയിക്കും. 
അതോടെ നിര്‍വികല്‍പ്പബോധവസ്തു സ്വയം പ്രകാശിച്ചു തെളിയുകയും 
ചെയ്യും. 

അനാഹതനാദാനുഭവത്തെത്തുടര്‍ന്നുണ്ടാകുന്ന നിര്‍വികല്‍പബോധാ 
നുഭവമാണു അടുത്ത പദ്യത്തിലെ പ്രതിപാദ്യം:- 


33. വിളിയേ! വിലപെരുമൊരുമണി- 
യൊളിയേ! വിളിയേ പറന്നുവരുമളിയേ! 
ഇളകും പരിമളമൊടുചുവ 
യൊളിയും പൊടിയായ്‌ വരുത്തിയൊരുനിലയേ! 
വിളിയേ-അനാഹതനാദരുപനായി അനുഭവപ്പെടുന്ന അല്ലയോ ഭഗവാന്‍; 
വിലപെറുമൊരു മണിയൊളിയേ-വിലപ്പെട്ട രത്നദീപംപോലെ തേജോമയമായി 
ചിത്തത്തില്‍ തെളിയുന്ന ഭഗവന്‍; വിളിയേ പറന്നുവരുമളിയേ-നാദത്തെത്തു 
ടര്‍ന്നു വണ്ടുപോലെ നീലാഭനായി പറന്നെത്തുന്ന ഭഗവന്‍; ഇളകും പരിമള 
മൊടു-അലയടിച്ചുയരുന്ന ആനന്ദത്തോടൊപ്പം; ചുവയൊളിയും-രജോമയമായ 
കര്‍മവാസനയുടെ ചുവപ്പുനിറം; പൊടിയായ്‌ വരുത്തിയൊരു നിലയേ-പാടെ 
നശിപ്പിച്ച്‌ നിര്‍വികല്‍പ്പാവസ്ഥയില്‍ സ്വയം പ്രകാശിക്കുന്ന ഭഗവന്‍, ഞാന്‍ 
അങ്ങയെ ഉപാസിക്കുന്നു. 
അനാഹതനാദരൂപനായി അനുഭവപ്പെടുന്ന അല്ലയോ ഭഗവന്‍, വിലപ്പെട്ട 
രത്നദീപം പോലെ ചിത്തത്തില്‍ തെളിയുന്ന അല്ലയോ ഭഗവന്‍, നാദത്തെ 
ത്തുടര്‍ന്നു വണ്ടുപോലെ നീലാഭനായി പറന്നെത്തുന്ന ഭഗവന്‍, അലയടിച്ചു 
യരുന്ന ആനന്ദത്തോടൊപ്പം രജോമയമായകര്‍മവാസനയുടെ ചുവപ്പുനിറം 
പാടെ നശിപ്പിച്ചു നിര്‍വികല്‍പ്പാവസ്ഥയില്‍ സ്വയം പ്രകാശിക്കുന്ന ഭഗവന്‍, 
അങ്ങയെ ഞാന്‍ ഉപാസിക്കുന്നു. 


408 ശ്ര?നാരായണ ഗുരുദേവക്യതികശി സന്ധ്യര്‍ണവ്യാഖ്യാനം - ഭാഗം [I 








അനാഹതനാദാനുഭവത്തെത്തുടര്‍ന്ന്‌ 


പ്രാണപ്രസരവും അനാഹതനാദാനുഭവവും വിവിധതരത്തിലുള്ള സവി 
കല്‍പ്പ സമാധ്യനുഭവങ്ങള്‍ക്കു വഴി തെളിക്കുന്നു. അനാഹതനാദങ്ങള്‍ക്കിട 
യില്‍ വിലപ്പെട്ട രത്നദീപം പോലെ തേജോമയമായി ബോധം പ്രകാശിച്ചു 
നില്‍ക്കുന്നതു സവികല്‍പ്പ സമാധിയില്‍ അനുഭവപ്പെടും. ചിലപ്പോള്‍ കായാ 
മ്പൂനിറത്തിലുള്ള നിലവര്‍ണത്തോടു കുടി ബോധം തെളിയുന്നതായി അനു 
ഭവപ്പെടും. യോഗികള്‍ ഈ അനുഭവത്തെ ധര്‍മമേഘസമാധി എന്നു വിളി 
ക്കുന്നു. ‘്രബോധസുധാകര്‌'മെന്ന കൃതിയില്‍ ശങ്കര ഭഗവത്പാദര്‍ ഈ സമാ 
ധ്യനുഭവത്തെ വിവരിച്ചിട്ടുണ്ട്‌. അന്തരീക്ഷത്തില്‍ ഒരു നീലമേഘം ഉയരുന്നു 
തപോലെ കാണപ്പെട്ടിട്ടു അത്ഭുതകരമായ പ്രപഞ്ചവിജ്ഞാനം വാഗ്രുപത്തില്‍ 
ഇവിടെ യോഗിക്കു പകര്‍ന്നുകിട്ടുന്നു എന്നാണദ്ദേഹം വിവരിക്കുന്നത്‌. ഈ 
സമാധ്യനുഭവത്തിന്റെ പ്രതീക കല്‍പ്പനയാവാം കയാമ്പുവര്‍ണവും വേണു 
ഗാനലോലനുമായ ഉണ്ണിക്കണ്ണന്‍. ഈ സമാധ്യനുഭവത്തെയാണു ഗുരുദേവന്‍ 
ഇവിടെ “പറന്നുവരുമളിയായ്‌' ചിത്രീകരിച്ചിരിക്കുന്നത്‌. വെളുപ്പും ചുവപ്പും 
കറുപ്പുമെല്ലാം ഇങ്ങനെ മാറി മാറിവരുന്നത്‌ സവികല്‍പ്പദശയിലെ ബോധ 
ത്തില്‍ ത്രിഗുണങ്ങളുടെ അംശം ബാക്കിനില്‍ക്കുന്നതുകൊണ്ടാവാം. അവയെ 
പാടെ ഒഴിച്ചുമാറ്റിയിട്ട്‌ ആനന്ദഘനമായ അഖണ്ഡബോധം തെളിയുന്നതാണു 
നിര്‍വികല്‍പ്പ സ്ഥിതി. ആ സ്ഥിതിയെയാണ്‌ “ഇളകുംപരിമളമൊടു ചുവയൊ 
ളിയും പൊടിയായ്‌ വരുത്തിയൊരു' നിലയായി ഗുരുദ്വേന്‍ ചിത്രീകരിച്ചിരി 
ക്കുന്നത്‌. സവികല്‍പ്പ നിര്‍വികല്‍പ്പാനുഭവങ്ങളെക്കുറിച്ച്‌ വിശദമായി അറിയ 
ണമെന്നുള്ളവര്‍ ദര്‍ശനമാലയിലെ യോഗദര്‍ശനം നോക്കേണ്ടതാണ്‌. 


ഇങ്ങനെ ചിത്തപ്രസാദം, പ്രാണപ്രസരം, അനാഹതനാദാനുഭവം, സവി 
കല്‍പ്പനിര്‍വികല്‍പ്പാനുഭവങ്ങള്‍ എന്നീ അനുഭവങ്ങള്‍ ക്രമമനുസരിച്ചു വിവ 
രിച്ചശേഷം ഒരു സത്യാന്വേഷിക്ക്‌ സാധാനാഘട്ടത്തില്‍ വന്നുചേരാവുന്ന വിവി 
ധതരം അനുഭവങ്ങളെയാണ്‌ ഇനിമേല്‍ വര്‍ണിക്കാനൊരുമ്പെടുന്നത്‌. സാ 
ധനാഘട്ടത്തില്‍ പലപ്പോഴും ചിത്തം ഇരുട്ടുകൊണ്ടു മൂടുന്നതായി അനുഭവ 
പ്പെടും. തമോമയമായ ആ അനുഭവത്തിന്റെ രഹസ്യമാണു അടുത്ത പദ്യ 
ത്തില്‍ വിവരിക്കുന്നത്‌.- 


34. നിലയില്ലാതെ കൊടുങ്കാ- 

റൃലയുന്നതുപോയ്‌ നിവര്‍ന്നുവരുമിരുളോ? 

അലയും തലയിലണിഞ്ഞ- 

ങ്ങലയുന്നിതുതാന്‍ പുതയ്ക്കുമൊരുതൊലിയോ 

നിലയില്ലാതെ-അവസാനിക്കാതെ; കൊടുങ്കാറ്റ-വിഷയസങ്കല്‍പ്പരുപ 

മായ കൊടുങ്കാറ്റ്‌; അലയുന്നതുപോയ്‌-ഇളകിമറിയുന്നത്‌ ഒരുവിധം നിലച്ച 
പ്പോള്‍; നിവര്‍ന്നുവരുമിരുളോ-അജ്ഞാനമറ പൊന്തിവരുന്നതാണോ ഇരുട്ടായി 
അനുഭവപ്പെടുന്നത്‌? അലയും തലയിലണിഞ്ഞ്‌-ഗംഗാജലം അഥവാ ശീതള 
പ്രാണധാര നിറഞ്ഞിരിക്കുന്ന തലയില്‍ ഇങ്ങനെ അണിഞ്ഞുകൊണ്ടിവിടെ; 
അലയുന്നതിനു-പ്രത്യക്ഷപ്പെടുന്ന ഈ രണ്ടു കാഴ്ച; താന്‍ പുതയ്ക്കുമൊരു 


സ്വാന്യഭവഗീത? 409 





തൊലിയോ-ശിവന്‍ പുതച്ചിരിക്കുന്ന ഇരുണ്ട ആനത്തോലാണോ അഥവാ 
പരബ്രഹ്മം പ്രപഞ്ച സൃഷ്ടിക്കായി പുതയ്ക്കുന്ന മായാമറയാണോ? 
അവസാനിക്കാതെ വിഷയ സങ്കല്‍പ്പമായ കൊടുങ്കാറ്റ്‌ ഇളകിമറിയുന്നത്‌ 

ഒരുവിധം നിലച്ചപ്പോള്‍ അജ്ഞാനമറ പൊന്തിവരുന്നതാണോ ഇരുട്ടായി അനു 
ഭവപ്പെടുന്നത്‌? ഗംഗാജലം അഥവാ ശീതളപാണധാര നിറഞ്ഞിരിക്കുന്ന തല 
യില്‍ ഇങ്ങനെ അണിഞ്ഞുകൊണ്ടിവിടെ പ്രത്യക്ഷപ്പെടുന്ന ഇരുണ്ട കാഴ്ച 
ശിവന്‍ പുതച്ചിരിക്കുന്ന ഇരുണ്ട ആനത്തോലാണോ അഥവാ പരസ്രഹ്മം ്രപ 
ഞ്ചസൃഷ്ടിക്കായി പുതയ്ക്കുന്ന മായാമറയാണോ? 


മായാമറയുടെ അനുഭവം 


ധ്യാനം ശീലിച്ചു മുന്നേറുന്ന ഒരു സാധകന്‍ ഉള്ളില്‍ അത്ഭുതകരങ്ങ 
ളായ പല അനുഭവങ്ങളും വന്നുചേരുന്നു. അവയിലൊന്നാണു ചിലപ്പോള്‍ 
ഇരുളടഞ്ഞ ശുന്യതയുടെ അനുഭവം. യോഗവാസിഷ്ഠത്തില്‍ ഉദ്ദാലകന്റെ 
ചരിത്രം വായിച്ചു നോക്കിയാല്‍ ഈ അനുഭവങ്ങളുടെ വിശദവിവരം അവിടെ 
കാണാം. എന്താണീ ഇരുളടഞ്ഞ ശൂന്യതയുടെ അനുഭവം? സച്ചിദാനന്ദഘ 
നമായ ബോധവസ്തുവില്‍ സൃഷ്ടിക്കായി സ്പന്ദിക്കുന്ന മായ ആദ്യമായി 
വസ്തുവില്‍ ഇരുണ്ട ഒരു മറയുണ്ടാക്കുന്നു. ഇതാണു മായയുടെ ആവരണം. 
ഈ ഇരുണ്ട മറയ്ക്കു മുകളിലാണു പിന്നെ വിഷയസങ്കല്‍പ്പങ്ങളെ പൊന്തിച്ച്‌ 
പ്രപഞ്ചദൃശ്യങ്ങളുടെ കാഴ്ചയുളവാക്കുന്നത്‌. വിഷയസങ്കല്‍പ്പങ്ങളും പ്രപ 
ഞ്ചദൃശ്യങ്ങളും ചേര്‍ന്നതാണു മായയുടെ വിക്ഷേപം. ധ്യാനം പരിശീലിക്കാന്‍ 
ഒരുമ്പെടുന്നയാള്‍ ആദ്യമായി വിക്ഷേപങ്ങളെ പുറം തള്ളാനാണു ശ്രമിക്കു 
ന്നത്‌. വിക്ഷേപം അടങ്ങുന്നതാണ്‌ “നിലയില്ലാതെ കൊടുങ്കാറ്റിളകുന്നതു 
പോയ്‌” എന്ന ഭാഗം കൊണ്ടു വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. വിക്ഷേപമടങ്ങി 
യാല്‍ പിന്നെ സ്വാഭാവികമായി ഇരുണ്ട ആവരണം പ്രത്യക്ഷപ്പെടും. ആവ 
രണം പ്രതൃക്ഷപ്പെടുന്നതിനെയാണ്‌ “നിവര്‍ന്നുവരുമിരുളോ' എന്ന ഭാഗം 
കൊണ്ടു വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. ഈ ആവരണത്തെയും ഭേദിച്ചാലേ 
സത്യം പൂര്‍ണമായി തെളിയൂ. കര്‍മവാസന അടിഞ്ഞുകിടക്കുന്നതാണാവ 
രണം. ഇതാണു ജീവാത്മാവിന്റെ അവിദ്യ. പൂര്‍ണമായ നിസ്സംഗത്വം ശീലിച്ചു 
വാസനകളെ അകറ്റിയാല്‍ ധ്യാനവേളയില്‍ ആവരണം അകന്നു സത്യം 
അനുഭവപ്പെടും. ബോധവസ്തുവില്‍ മായ ഉളവാക്കുന്ന ഇരുണ്ട ആവരണ 
ത്തിനെയാണ്‌ ശിവന്‍ ധരിക്കുന്ന ആനത്തോലായി സത്യദര്‍ശികള്‍ പ്രതീകാ 
ത്മകമായി വിവരിക്കുന്നത്‌. ഇക്കാര്യമാണു പദ്യത്തിലെ ഉത്തരാര്‍ദ്ധത്തില്‍ 
വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. ശീതള്ര്രാണധാരയുടെ പ്രതീകമാണു ശിവന്‍ 
തലയിലണിയുന്ന ഗംഗ. അതാണ്‌ “അലയും തല” എന്നു പറഞ്ഞിരിക്കു 
ന്നത്‌. പദ്യത്തില്‍ ഈ വസ്തുതകളെല്ലാം ചോദ്യരൂപത്തില്‍ അവതരിപ്പിച്ച 
രിക്കുന്നുവെന്നേയുള്ളു. അനുഭവത്തിന്റെ ആശ്ചര്യസ്വഭാവം കാണിക്കാനാണ്‌ 
അങ്ങനെ ചെയ്തിരിക്കുന്നത്‌. 


ഭഗവത്പാദത്തില്‍ പൂര്‍ണമായ അര്‍പ്പണ ബുദ്ധിയോടെ അഭയം തേടി 
യാല്‍ ഈ ആവരണവും മാറിക്കിട്ടുമെന്നാണിനി വെളിപ്പെടുത്തുന്നത്‌.- 


410 ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





35. തൊലിയുമെടുത്തു പുതച്ചാ- 
ക്കലിയെക്കഴലാലഴിക്കുമൊരുകലിയേ! 
കലിയും കാലാല്‍തുലയും 
നിലയേയെല്ലാ നിലയ്ക്കുമൊരുതലയേ! 
തൊലിയുമെടുത്തു പുതച്ച്‌-മായയുടെ ആവരണത്തില്‍ മറഞ്ഞു നിന്നു 
കൊണ്ട്‌; ആ കലിയെ-കോപതാപങ്ങള്‍ നിറഞ്ഞ സംസാരഭ്രമത്തെ; കഴലാല 
ഴിക്കും-പാദത്തിലഭയം തേടുന്നവര്‍ക്കു മാറ്റിക്കൊടുക്കുന്ന; ഒരു കലിയേ-ജ്ഞാ 
നാഗ്നിരൂപനായ അല്ലയോ ഭഗവന്‍; കലിയും-കലികാലദോഷമെല്ലാം; 
കാലാല്‍തുലയും നിലയേ-പാദസേവചെയ്യുന്നവര്‍ക്കില്ലാതാക്കിക്കൊടുക്കുന്ന 
സത്യസ്വരൂപനായ ഭഗവാന്‍; എല്ലാ നിലയ്ക്കുമൊരുതലയേ-ജഗത്തിനു മുഴു 
വന്‍ പരമകാരണമായി വര്‍ത്തിക്കുന്ന ഭഗവന്‍, അങ്ങയെ ഞാന്‍ ഉപാസിക്കുന്നു. 
മായയുടെ ആവരണത്തില്‍ മറഞ്ഞുനിന്നുകൊണ്ടു കോപതാപങ്ങള്‍ 
നിറഞ്ഞ സംസാര്രഭമത്തെ പാദത്തിലഭയം തേടുന്നവര്‍ക്കു മാറ്റിക്കൊടുക്കുന്ന 
ജ്ഞാനാഗ്നിരൂപനായ അല്ലയോ ഭഗവന്‍, കലികാലദോഷമെല്ലാം പാദസേവ 
ചെയ്യുന്നവര്‍ക്കില്ലാതാക്കിക്കൊടുക്കുന്ന സത്യസ്വരൂപനായ ഭഗവന്‍, ജഗത്തിനു 
മുഴുവന്‍ പരമകാരണമായി വര്‍ത്തിക്കുന്ന ഭഗവന്‍, അങ്ങയെ ഞാന്‍ ഉപാസി 
ക്കുന്നു. 


എല്ലാനിലയ്ക്കുമൊരുനിലയേ 


ജഗത്തിനു മുഴുവന്‍ പരമകാരണമാണു ബ്രഹ്മം. ആ സത്യത്തെ പൂര്‍ണ 
മായി അറിയാതെ പലതായിക്കണ്ട്‌ അല്‍പ്പാല്‍പ്പമായറിയുന്നതാണ്‌ എല്ലാ 
സംസാരബന്ധങ്ങള്‍ക്കും കാരണം. ഇതു മാറിക്കിട്ടാനെന്താണു പണി? അല്‍പ്പ 
ബുദ്ധി ഉപേക്ഷിച്ച്‌ ഒരേ ഭഗവാനെത്തന്നെ എല്ലായിടത്തും കണ്ട്‌ അഭയം 
തേടണം. സഗുണമായിട്ടായാലും നിര്‍ഗ്ഗുണമായിട്ടായാലും ഏതു ദേവനെ ഉപാ 
സിക്കുന്നുവോ ആ ദേവന്റെ രൂപഭേദങ്ങളാണു ജഗത്തില്‍ കാണുന്ന ദൃശ്യ 
ങ്ങളെല്ലാമെന്നു ഭാവന ചെയ്യണം. എന്നിട്ട്‌ താനും തന്റെ ശരീരവും എല്ലാം 
ആ ഭഗവാന്റെ വകയാണെന്നും ഉറയ്ക്കണം. ഇതാണു സര്‍വ്വാര്‍പ്പണബുദ്ധി. 
ഇതാണ്‌ ഭഗവത്പദത്തില്‍ അഭയം തേടല്‍. ഇങ്ങനെ അഭയം തേടുന്നവരുടെ 
സംസാരക്ലേശവും കലികാലദോഷവും ഭഗവാന്‍ കാലുകൊണ്ടു ചവിട്ടി 
ദൂരെത്തള്ളുന്നു. മായയുടെ മറ മാറാന്‍ ഈ സര്‍വാര്‍പ്പണമല്ലാതെ വേറെ 
വഴിയില്ലെന്നോര്‍ക്കണം. 


സര്‍വാര്‍പ്പണ ബുദ്ധി ഉറയ്ക്കുന്നതോടെ കുണ്ഡലിനീപ്രാണന്‍ 
തെളിഞ്ഞ്‌ അതില്‍ ആത്മാവ്‌ പ്രത്യക്ഷപ്പെടുമെന്നാണിനി വിവരിക്കുന്നത്‌.- 


36. ഒരുതലയിരുളുംവെളിയും 
വരവുമൊരരുമക്കൊടിക്കുസുരതരുവേ! 
അരുതരുതരിമകളറിവതി- 
നരിവരരറുമീപ്രസംഗമൊരുശരിയേ! 

ഒരുതല-ഒരുവശത്ത്‌; ഇരുളും വെളിയും വരവും-ഇരുട്ടും വെളിച്ചവും 
വന്നും പോയുമിരിക്കുന്ന; ഒരരുമക്കൊടിക്ക്‌-ആനന്ദസന്ദായിനിയായി പ്രാണ 


സ്ഥാനുഭവഗിതി 411 


ലതയ്ക്ക്‌; സുരതരുവേ-ചുറ്റിപ്പിണയാന്‍ കല്‍പ്പവൃക്ഷമായി വിലസുന്ന 

അല്ലയോ ഭഗവന്‍; അരിമകള്‍ അറിവതിന്‌-അങ്ങയുടെ അത്ഭുതലീലകള്‍ 

വ്യക്തമായറിയാന്‍; അരുതരുത്--ആര്‍ക്കും കഴിവില്ല; അരിവരര്‍-കാമക്രോധാ 

ദിശത്രുക്കള്‍; അറും-പാടെ ഒടുങ്ങുന്നു; ഇപ്രസംഗം-ഈ സാക്ഷാത്കാരാനു 

ഭവം; ഒരു ശരിയേ-തന്നെയാണു സത്യം. 

ഒരുവശത്ത്‌ ഇരുട്ടും വെളിച്ചവും വന്നുംപോയുമിരിക്കുന്ന ആനന്ദസ 

ന്ദായിനിയായ പ്രാണലതയ്ക്കു ചുറ്റിപ്പിണയാന്‍ കല്‍പ്പവ്ൃക്ഷമായി വിലസുന്ന 
അല്ലയോ ഭഗവന്‍, അങ്ങയുടെ അത്ഭുതലീലകള്‍ വ്യക്തമായറിയാന്‍ ആര്‍ക്കും 
കഴിവില്ല. കാമക്രോധാദി ശ്രതുക്കള്‍ പാടെ ഒടുങ്ങുന്ന ഈ സാക്ഷാത്കാരാ 
നുഭവം തന്നെയാണു സത്യം. 


ഇപ്രസംഗമൊരു ശരിയേ 


ഭഗവത്തത്ത്വം വ്യക്തമായി സ്വയം സാക്ഷാത്കരിച്ചറിയുകയല്ലാതെ 
സൂക്ഷ്മമായറിയാന്‍ വേറെ മാര്‍ഗമൊന്നുമില്ല. യുക്തികൊണ്ടൊന്നും അതു 
തെളിയുകയില്ല. ധ്യാന വേളയില്‍ കുണ്ഡലിനീപ്രാണപ്രസരത്തോടെ ഇരുളും 
വെളിച്ചവും മാറിമാറിവരുന്ന പലതരം അനുഭവവും ഉണ്ടാകുന്നു. എന്നാല്‍ 
ഈ പ്രാണധാരയ്ക്കാശ്രയമായ ബോധസത്യവും അവിടെ അനുഭവിക്കാറാ 
കുന്നു. കുണ്ഡലിനീ പ്രാണനു ചുറ്റിപ്പിണയാനുള്ള കല്‍പ്പവൃക്ഷം പോലെ 
ബോധം അനുഭവപ്പെടും. അവിടെത്തളിയുന്ന ബോധത്തിന്റെ ആനന്ദ്രപദ 
ത്വവും സിദ്ധിപ്രദത്ത്വവും അനുഭവിച്ചറിയാന്‍ കഴിയുന്നുതുകൊണ്ടാണതിനെ 
കല്‍പ്പവ്യക്ഷത്തോടു സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്‌. ഈ സ്ഥിതി സാക്ഷാ 
ത്കരിച്ചാല്‍ത്തന്നെ കാമക്രോധാദി ശ്ര്രുക്കള്‍ ഒഴിഞ്ഞുപോകും. ഇന്ദ്രിയശത്രു 
ക്കള്‍ പൂര്‍ണമായും വശത്താകും. ഈ നിലയില്‍ സാക്ഷാത്കരിച്ചനുഭവി 
ക്കേണ്ട സത്യസ്വരൂപത്തിന്റെ പ്രപഞ്ചലീലകള്‍ യുക്തിചിന്ത ചെയ്തു 
ആര്‍ക്കും കണ്ടെത്താവുന്നതല്ല. അവിദ്യ എന്തിനുണ്ടായി, പ്രപഞ്ചം എന്തിനു 
ണ്ടായി എന്നിത്യാദി ചോദ്യങ്ങള്‍ക്കെല്ലാം സാക്ഷാത്കാരാനുഭവം നേടിയാലേ 
അന്തിമമായി ഉത്തരം കിട്ടു. സാക്ഷാതാരിച്ചനുഭവിക്കേണ്ടതാണു സത്യം. 


സാക്ഷാത്കരിച്ചനുഭവിക്കുന്ന ബോധസത്യത്തെ വിവരിക്കാന്‍ ദൃഷ്ടാ 
ന്തമായി ഈ പ്രപഞ്ചത്തില്‍ യാതൊന്നും തന്നെയില്ലെന്നു വെളിപ്പെടുത്തുക 
യാണിനി:- 


37. ശരിപറവതിനും മതി നിന്‍- 

ചരിതമൊടിതുകൊണ്ടതിന്നു നികരിതുവേ 

അരുളപ്പെടുമൊരുപൊരുളേ- 

തറിവാലറിയപ്പെടാത്ത നിറപൊരുളേ! 

നിന്‍ചരിതമൊട്‌-ഭഗവാന്റെ ലീലാവിലാസങ്ങളോടൊപ്പം; ശരിപറവതി 

നും-സത്യം വിവരിച്ചറിയാനും; ഇതു കൊണ്ടുമതി-ഈ സാക്ഷാത്കാരാനുഭ 
വംകൊണ്ടേ സാദ്ധ്യമാവൂ; ഇതിന്നു നികര്‍ ഇതുവേ-സാക്ഷാത്കാരാനുഭവ 
ത്തിനു തുല്യമായി അതു മാത്രമേയുള്ളു. അരുളപ്പെടുമൊരു പൊരുളേത്‌-പ 
റഞ്ഞു മനസ്സിലാക്കാവുന്ന വസ്തു സത്യമാകാന്‍ തരമില്ല; അറിവാല്‍ അറി 


412 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സമ്പുര്ണവ്യാഖ്യാനം - ഭാഗം 1 


യപ്പെടാത്ത-മാറി നിന്നുകൊണ്ടുള്ള ഒരറിവുകൊണ്ടും പൂര്‍ണമായി അറിയാന്‍ 

കഴിയാത്ത; നിറപൊരുളേ-പൂര്‍ണസത്യസ്വരുപമായി വിളങ്ങുന്ന അല്ലയോ ഭഗ 

വന്‍, ഞാന്‍ അങ്ങയെ ഉപാസിക്കുന്നു. 

ഭഗവാന്റെ ലീലാവിലാസങ്ങളോടൊപ്പം സത്യം വിവരിച്ചറിയാനും ഈ 

സാക്ഷാത്കാരാനുഭവം കൊണ്ടേ സാദ്ധ്യമാവൂ. സാക്ഷാത്കാരാനുഭവത്തിനു 
തുല്യമായി അതുമാത്രമേയുള്ളു. പറഞ്ഞു മനസ്സിലാക്കാവുന്ന വസ്തു സത്യ 
മാകാന്‍ തരമില്ല. മാറിനിന്നുകൊണ്ടുള്ള ഒരറിവുകൊണ്ടും പൂര്‍ണമായി അറി 
യാന്‍ കഴിയാത്ത പൂര്‍ണസത്യസ്വരൂപമായി വിളങ്ങുന്ന അല്ലയോ ഭഗവന്‍, 
ഞാന്‍ അങ്ങയെ ഉപാസിക്കുന്നു. 


ഇതിന്നു നികരിതുവേ 


ആത്മസാക്ഷാത്കാരത്തിനു തുല്യമായി അതു മാത്രമേയുള്ളൂ. ഈ 
ലോകത്തു രണ്ടാമതൊന്നില്ല. സത്യം കണ്ട മഹാത്മാക്കളുടെ ഭഗവല്ലീലാ 
വര്‍ണനങ്ങള്‍ ഒരാള്‍ക്കു പൂര്‍ണമായി മനസ്സിലാകുന്നത്‌ അയാളും ആ സത്യം 
അനുകരിക്കുമ്പോള്‍ മാത്രമേയുള്ളൂ. പ്രപഞ്ചം മായയാണെന്നും സതൃദര്‍ശി 
കള്‍ വിവരിക്കുന്നതും അവതാരലീലകള്‍ വര്‍ണിക്കുന്നതും വിശ്വാസപൂര്‍വം 
പിന്‍തുടര്‍ന്നാല്‍ അനുഭവത്തിനുള്ള വഴിതെളിയും. എന്നാല്‍ അനുഭവം വന്ന 
തിനുശേഷമേ അവയുടെ താല്‍പ്പര്യം പൂര്‍ണമായി ഗ്രഹിക്കാന്‍ പറ്റു. ബോധ 
ഘനമായ സത്യത്തെ മാറിനിന്നുകൊണ്ടു ആര്‍ക്കും പൂര്‍ണമായി ഗ്രഹി 
ക്കാന്‍പറ്റുകയില്ല. മനസ്സു മുതലായ ഉപകരണങ്ങളെല്ലാം ആ സത്യത്തിലെ 
അല്‍പ്പ പ്രതിഭാസങ്ങളാണ്‌. ഈ അല്‍പ്പദൃശ്യങ്ങള്‍ക്കു പൂര്‍ണ സത്യത്തെ 
എങ്ങനെ ഗ്രഹിക്കാന്‍ കഴിയും. ഒരു കുമിളയ്ക്കോ തിരയ്ക്കോ സമുദ്രത്തെ 
എങ്ങനെ ഉള്‍ക്കൊള്ളാന്‍ കഴിയും? കുമിളയ്ക്കും തിരയ്ക്കും സമുദ്രത്തെ 
ഉള്‍ക്കൊള്ളണമെങ്കില്‍ സമുദ്രത്തോടു ലയിച്ചേകിഭവിച്ചാലേ പറ്റു. അതു 
പോലെ മനസ്സിനു ബോധസത്യത്തെ അറിയണമെങ്കില്‍ അതില്‍ ലയിച്ചേകീ 
ഭവിച്ചാലേ പറ്റു. അങ്ങനെയുണ്ടാകുന്ന അനുഭവം വാക്കിനു വര്‍ണിക്കാന്‍ 
പറ്റുന്നതായിരിക്കയുമില്ല. വാക്കിനു വര്‍ണിക്കാവുന്നതൊക്കെ നാമരുപങ്ങ 
ളുള്ള അല്‍പ്പദൃശ്യങ്ങള്‍ മാത്രമാണ്‌. നാമരൂപരഹിതമായ ബോധാനുഭവത്തിനു 
ലോകത്തില്‍ വേറെ ദൃഷ്ടാന്തമില്ലാത്തതുകൊണ്ടു അതിനെ വാക്കുകള്‍ക്കു 
വിവരിക്കാനേ കഴികയില്ല. അതുകൊണ്ട്‌ സത്യമറിയാന്‍ കൊതിയുള്ളവര്‍ 
ശാസ്ത്രനിര്‍ദ്ദേശമനുസരിച്ചുള്ള അനുഭവത്തിനായി യത്നിക്കേണ്ടതാണെന്നു 
താല്‍പ്പര്യം. 

ഇങ്ങനെ സാക്ഷാത്കാരാനുഭവത്തില്‍ കേവലബോധ സ്വരൂപമായ ഭഗ 
വാന്‍ സ്വശക്തികൊണ്ടു തന്നെ മറച്ചു കളഞ്ഞിട്ടാണ്‌ ഈ സംസാരസമുദ്ര 
ത്തിന്റെ തോന്നലുളവാക്കിയിരിക്കുന്നത്‌. ആ ഭഗവാന്‍ ഭക്തനില്‍ കനിയണ 
മെന്നാണിനി പ്രാര്‍ഥന:- 


38. പൊരുളും പദവുമൊഴിഞ്ഞ- 
ങ്ങരുളും പരയും കടന്നു വരുമലയേ! 


സ്വാനുഭവഗീതി? 413 


വരളും നാവു നനച്ചാ- 
ലരുള്‍പൊങ്ങും വാരിധിക്കതൊരു കുറയോ? 
പൊരുളും -രൂപവും; പദവും-നാമവും; ഒഴിഞ്ഞ്‌ - കൈവിട്ട്‌; അങ്ങരുളും 
-അതിനപ്പുറത്തുള്ള; പരയും-മായാമറയും; കടന്ന്‌ -അകന്ന്‌; വരുമലയേ-പ്രാ 
ണപ്രസരത്തില്‍ വെളിപ്പെടുന്ന അല്ലയോ ബോധസ്വരുപനായ ഭഗവാന്‍; വരളും 
നാവ്‌-അങ്ങയുടെ യഥാര്‍ഥ രൂപം വിവരിക്കാന്‍ കഴിയാതെ ഉഴലുന്ന നാക്കിനെ; 
നനച്ചാല്‍-ആത്മാനന്ദംകൊണ്ടു നിറച്ചാല്‍; അരുള്‍പൊങ്ങും വാരിധിക്ക്‌-ബോ 
ധാനന്ദസമുദ്രമായ അവിടേക്ക്‌; അതൊരു കുറയേ-അതുകൊണ്ടൊരു കുറവും 
വരാനില്ലല്ലോ. 
രൂപവും നാമവും കൈവിട്ട്‌ അതിനപ്പുറത്തുള്ള മായാമറയും അകന്ന്‌ 
പ്രാണപ്രസരത്തില്‍ വെളിപ്പെടുന്ന അല്ലയോ ബോധസ്വരുപനായ ഭഗവന്‍, 
അങ്ങയുടെ യഥാര്‍ഥ രൂപം വിവരിക്കാന്‍ കഴിയാതെ ഉഴലുന്ന നാക്കിനെ 
ആത്മാനന്ദാനുഭവം കൊണ്ടു നിറച്ചാല്‍ ബോധാനന്ദ സമുദ്രമായ അവി 
ടേയ്ക്കു അതുകൊണ്ടൊരു കുറവും വരാനില്ലല്ലോ. 


അതൊരു കുറയോ? 


ബ്രഹ്മതത്ത്വം മനസ്സിനോ ഇന്ദ്രിയങ്ങള്‍ക്കോ മാറി നിന്നു പൂര്‍ണമായി 
അറിയാന്‍ കഴികയില്ലെന്നേയള്ളൂ. സവികല്‍പ്പസമാധി ദശകളില്‍ മാറിനിന്നു 
കൊണ്ടുതന്നെ മനസ്സ്‌ അപൂര്‍ണമായ ആത്മാനുഭവത്തിനു തികച്ചും കരു 
ത്തുള്ളതായിത്തീരുന്നു. കുണ്ഡലിനീപ്രാണപ്രസരത്തോടെ ഈ സവികല്‍പ്പാ 
നുഭവം സാദ്ധ്യമായും തീരുന്നു. എപ്പോഴാണു കുണ്ഡലിനീപ്രാണപ്രസരമു 
ണ്ടാവുക. മനസ്സ്‌ പുറമേ കാണുന്ന നാമരുപങ്ങളില്‍നിന്നും പിന്മാറി അന്തര്‍മു 
ഖമായി ധ്യാനനിഷ്ഠയില്‍ ഉറയ്ക്കുമ്പോള്‍. അങ്ങനെ ഉറയ്ക്കുന്ന മനസ്സിന്‌ 
ഏകാഗ്രതയില്‍ മായയുടെ ഇരുണ്ടമറയും അകന്നു പോകുന്നതായി അനുഭ 
വപ്പെടും. തുടര്‍ന്നു പ്രാണപ്രസരമാരംഭിക്കുന്നതോടെ ആനന്ദഘനമായ 
ബോധം തെളിഞ്ഞു ബുദ്ധിക്കനുഭവിക്കാറാകും. ഇതാണു “പരയും കടന്നു 
വരുമല” എന്നു പറഞ്ഞിരിക്കുന്നത്‌. മാറിനിന്നുകൊണ്ടുള്ള ഈ സവികല്‍പ്പ 
ദശയിലെ ആനന്ദാനുഭവംപോലും ഭഗവാന്റെ അതിരറ്റ കാരുണ്യമായി അനു 
ഭവപ്പെടുകയും ചെയ്യും. ഇവിടെ “നാവ്‌” എന്നു പറഞ്ഞിരിക്കുന്നത്‌ അന്തര്‍മു 
ഖമായി ഏകീഭവിക്കുന്ന ചിത്തത്തിന്റെ പ്രതിനിധിയായിട്ടാണെന്നറിയേണ്ട 
താണ്‌. 

സംസാരല്‍്രമമകന്നു ജീവിതത്തിനു പൂര്‍ണ ധന്യതയും തൃപ്തിയുമു 
ണ്ടാകണമെങ്കില്‍ ആത്മസാക്ഷാത്കാരം കൊണ്ടു മാത്രമേ സാദ്ധ്യമാവൂ 
എന്നാണിനി വിവരിക്കുന്നത്‌:- 


39. കുറയെന്നൊന്നുകുറിക്കും- 
മറയോ തേടുന്നതിനു മറുകരയേ! 
നിറവില്ലയ്യോ! ഭഗവാ- 
നറിയുന്നില്ലീ രഹസ്യമിതു സകലം? 


414 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്മുരീണഡ്യാക്യാാനം - ഭാഗം / 


കുറയെന്നൊന്നുകുറിക്കും-ഭഗവാനു കുറവൊന്നും വരാനില്ലല്ലോ എന്നു 
പറയുന്നതുതന്നെ; മറയോ-മായയുണ്ടാക്കുന്ന അജ്ഞാനമറനിമിത്തം തന്നെ 
യല്ലേ? തേടുന്നതിനു-സത്യം അന്വേഷിച്ചു കണ്ടെത്തുന്നതിന്‌; മറുകരയേ- 
അവസാന ഘട്ടമായി സ്ഥതിചെയ്യുന്ന അല്ലയോ ഭഗവന്‍, അയ്യോ നിറവില്ല- 
എന്തായിട്ടും തൃപ്തിയില്ല, കഷ്ടമെന്നേ പറയേണ്ടു; ഈ രഹസ്യം-ജീവന്റെ 
ഈ അസംതൃപ്തിയുടെ രഹസ്യം; ഇതു സകലം-പൂര്‍ണമായും; ഭഗവാന്‍ 
അറിയുന്നില്ലീ-കരുണാനിധിയായ അവിടുന്ന്‌ അറിയുന്നതു തന്നെയല്ലേ? 
ഭഗവാനു കുറവൊന്നും വരാനില്ലല്ലോ എന്നു പറയുന്നതുതന്നെ മായ 
യുണ്ടാക്കുന്ന അജ്ഞാനമറ നിമിത്തം തന്നെയല്ലേ? സത്യം അന്വേഷിച്ചു 
കണ്ടെത്തുന്നതിന്‌ അവസാനഘട്ടമായി സ്ഥിതിചെയ്യുന്ന അല്ലയോ ഭഗവന്‍, 
എന്തായിട്ടും തൃപ്തിയില്ല, കഷ്ടമെന്നേ പറയേണ്ടു. ജീവന്റെ ഈ അസംതൃ 
പ്തിയുടെ രഹസ്യം പൂര്‍ണമായും കരുണാനിധിയായ അവിടുന്ന്‌ അറിയുന്ന 
തുതന്നെയല്ലേ? 


നിറവില്ലയ്യോ! 

സമ്പൂര്‍ണവസ്തുവാണു സത്യം. അതിനൊരിക്കലും ഒരു കുറവും സംഭ 
വിക്കുന്നില്ല. മായയുളവാക്കുന്ന അല്‍പ്പ ബുദ്ധി വെറും താല്‍ക്കാലിക ശ്രമ 
മാണ്‌. പൂര്‍ണത സാക്ഷാത്കരിച്ചാലേ ഈ അല്‍പ്പബുദ്ധി മാറുകയുള്ളൂ. എന്നി 
രിക്കേ പൂര്‍ണമായ ബ്രഹ്മത്തില്‍ എന്തെങ്കിലും കുറവിനെക്കുറിച്ചുളള ആശ 
തന്നെ അജ്ഞതയുടെ ഫലമാണ്‌. അജ്ഞത ഒന്നുമാത്രമാണു എല്ലാ അസം 
തൃപ്തിക്കും കാരണം. സര്‍വജ്ഞനായ ഭഗവാന്‍ ഇതെല്ലാം അറിഞ്ഞു വര്‍ത്തി 
ക്കുന്നയാളായതുകൊണ്ട്‌ അജ്ഞതയകറ്റി തൃപ്തി തരണേ എന്നാണു 
പ്രാര്‍ഥന. 


അഹന്തപോയി അന്തഃകരണമകന്നാലേ ഈ പൂര്‍ണത കൈവരൂ 
എന്നാണു അടുത്ത പദ്യം വെളിപ്പെടുത്തുന്നത്‌.- 


40. സകലം കേവലമൊടു പോ- 
യകലുമ്പോഴങ്ങുദിക്കുമൊരു വഴിയേ! 
സഹസനകാദികളൊടുപോയ്‌ 
ത്തികവായിടും വിളിക്കുമൊരു മൊഴിയേ! 


സകലം-എല്ലാലോകസങ്കല്‍പ്പങ്ങളും; കേവലമൊടു-അഹങ്കാരത്തോ 
ടൊപ്പം; പോയകലുമ്പോള്‍-മാഞ്ഞുമറയുമ്പോള്‍; അങ്ങ്‌-ആ അനുഭവഘട്ട 
ത്തില്‍; ഉദിക്കും ഒരു വഴിയേ-സ്വയം പ്രകാശിച്ചു വിളങ്ങുന്ന പൂര്‍ണമായ 
സത്യമേ; സനകാദികളൊടു-മനന്സ്‌, ചിത്തം, ബുദ്ധി, അഹങ്കാരം എന്നീ നാല 
ന്തകരണഘടകങ്ങളോടും; സഹപോയ്‌-ഒരുമിച്ചു ലയിച്ച്‌; തികവായീടും-സം 
പൂര്‍ണ വസ്തുവായി പ്രകാശിക്കുന്ന; വിളിക്കും ഒരു മൊഴിയേ-ബ്രഹ്മത്തിന്റെ 
അടുക്കലേയ്ക്കു വിളിച്ചുകൊണ്ടു പോകുന്ന അനാഹത നാദമായി വിളങ്ങു 
ന്നവനേ, അങ്ങയെ ഞങ്ങള്‍ ഉപാസിക്കുന്നു. 


എല്ലാ ലോകസങ്കല്‍പ്പങ്ങളും അഹങ്കാരത്തോടൊപ്പം മാഞ്ഞുമറയു 
മ്പോള്‍ ആ അനുഭവഘട്ടത്തില്‍ സ്വയം പ്രകാശിച്ചുവിളങ്ങുന്ന പൂര്‍ണമായ 


സ്ഥാനുഭവഗാിതി 415 


സത്യമേ, മനസ്സ്‌, ചിത്തം, ബുദ്ധി, അഹങ്കാരം എന്നീ നാലന്തഃകരണഘടക 
ങ്ങളോടും ഒരുമിച്ചു ലയിച്ച്‌ സമ്പൂര്‍ണ വസ്തുവായി പ്രകാശിക്കുന്ന ബ്രഹ്മ 
ത്തിന്റെ അടുക്കലേയ്ക്കു വിളിച്ചുകൊണ്ടു പോകുന്ന അനാഹതനാദമായി 
വിളങ്ങുന്നവനേ, അങ്ങയെ ഞങ്ങള്‍ ഉപാസിക്കുന്നു. 


പൂര്‍ണസാക്ഷാത്കാരം 


അസംതൃപ്തിയകന്നു ജീവിതത്തിനു ധനൃത വരണമെങ്കില്‍ സത്യ 
ത്തിന്റെ സമ്പൂര്‍ണത സാക്ഷാത്കരിക്കണം. എപ്പോഴാണിതു സാദ്ധ്യമാവുക? 
അഹങ്കാരത്തോടൊപ്പം എല്ലാ ലോകസങ്കല്‍പ്പങ്ങളും ബോധപൂര്‍വം അക 
ലുമ്പോള്‍ ഉദയം ചെയ്യുന്ന ശുദ്ധബോധാനുഭവമാണു പൂര്‍ണസത്യ സാക്ഷാ 
ത്കാരം. ഈ സാക്ഷാത്കാരത്തിനു മുന്‍പുണ്ടാകുന്ന ആശ്ചര്യകരമായ ഒര 
നുഭവമാണു അനാഹതനാദശ്രവണം. മധുരമധുരങ്ങളായ പലതരം ശബ്ദ 
ങ്ങള്‍ യോഗിയുടെ ഉള്ളില്‍ മുഴങ്ങിക്കേള്‍ക്കാന്‍ ഇടവരുന്നു. അതോടെ മനസ്സ്‌, 
ചിത്തം, ബുദ്ധി, അഹങ്കാരം എന്നീ നാലന്തഃകരണ ഘടകങ്ങളും ആ നാദ 
ത്തില്‍ അലിഞ്ഞുചേര്‍ന്നുലയിക്കുന്നു. തുടര്‍ന്നു നാദം കേവലബോധത്തില്‍ 
അപ്രത്യക്ഷമാകും. അഖണ്ഡവും ആനന്ദഘനവുമായ ബോധം ബാക്കി 
നില്‍ക്കും. ഇതാണു പൂര്‍ണ സാക്ഷാത്കാരം. ശ്ലോകത്തില്‍ അന്തഃകരണ 
ഘടകങ്ങളുടെ പ്രതീകങ്ങളായിട്ടാണു സനകാദികളെ കല്‍പ്പിച്ചിരിക്കുന്നത്‌. 
സൃഷ്ടിയുടെ ആരംഭത്തില്‍ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായി ജനിച്ചു 
എന്നു പുരാണം ഘോഷിക്കുന്ന നാലുമുനിമാരാണു സനകാദികള്‍. സന 
കന്‍, സനത്കുമാരന്‍, സനന്ദന്‍, സനാതനന്‍ എന്നിവരാണീ മുനിമാര്‍. സൃ 
ഷ്ടിയുടെ ആരംഭം അന്തഃകരണത്തിന്റെ ആവിര്‍ഭാവമാണല്ലോ. ധ്വനിയുമട 
ങ്ങുമിടമാണു സ്വയം പ്രകാശിക്കുന്ന സത്യം എന്നു ഗുരുദേവന്‍ ആത്മോപ 
ദേശശതകത്തിലും വെളിപ്പെടുത്തിയിട്ടുണ്ട്‌. 


തേജോമയമായ പ്രാണപ്രസരത്തില്‍ തെളിയുന്ന ബോധസത്യത്തെയാ 
ണിനിയും അടുത്ത പദ്യത്തില്‍ വിവരിക്കുന്നത്‌. 


41. ഒന്നുമറിഞ്ഞീലയ്യോ! 
നിന്നുടെ ലീലാവിശേഷമിതു വലുതേ; 
പൊന്നിന്‍കൊടിയൊരു ഭാഗം- 
തന്നില്‍ ചുറ്റിപ്പടര്‍ന്ന തനിമരമേ! 
നിന്നുടെ ലീലാവിശേഷമിതു വലുതേ-ഭഗവാന്റെ പ്രപഞ്ചലീലാവിലാ 
സങ്ങള്‍ അതിമഹത്താണ്‌; അയ്യോ-അത്ഭുതമത്ഭുതം; ഒന്നുമറിഞ്ഞീല-വ്യക്ത 
മായി ഒന്നും അറിയാന്‍കഴിയുന്നില്ല; തന്നില്‍ ഒരു ഭാഗം തന്റെ-ഒരംശത്തില്‍; 
പൊന്നിന്‍കൊടി-തേജോമയമായ പ്രാണലത; ചുറ്റിപ്പടര്‍ന്നു-ചുറ്റിവ്യാപിച്ചനു 
ഭവപ്പെടുന്ന; തനിമരമേ-അതിനാശ്രയമായി മരം പോലെ ഉറച്ചു നില്‍ക്കുന്ന 
അല്ലയോ ഭഗവന്‍, അങ്ങയെ ഞങ്ങള്‍ ഉപാസിക്കുന്നു. 
ഭഗവാന്റെ പ്രപഞ്ചലീലാവിലാസങ്ങള്‍ അതിമഹത്താണ്‌; അത്ഭുതമ 
ത്ഭുതം; വ്യക്തമായി ഒന്നും അറിയാന്‍ കഴിയുന്നില്ല; തന്റെ ഒരംശത്തില്‍ തേജോ 


416 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സന്ധുര്‍ണയവ്യാഖ്യാനം - ഭാഗം / 


മയമായ പ്രാണലത ചുറ്റിവ്യാപിച്ചനുഭവപ്പെടുന്ന അതിനാശ്രയമായി മരം 
പോലെ ഉറച്ചു നില്‍ക്കുന്ന അല്ലയോ ഭഗവന്‍, അങ്ങയെ ഞങ്ങള്‍ ഉപാസി 
ക്കുന്നു. 


്രപഞ്ചലീലയും സാക്ഷാത്കാരവും 


പുറമെ നിന്നു നോക്കുന്ന ഒരാള്‍ക്ക്‌ ഈ പ്രപഞ്ചം അനിര്‍വചനീയ 
മാണ്‌. വ്യക്തമായി ഒന്നും അറിയാന്‍ പറ്റുകയില്ല. അത്ഭുതമത്ഭുതമെന്നേ 
തോന്നു. അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങള്‍ നിയമബദ്ധമായി ചുറ്റിത്തിരിയുന്ന 
ഈ പ്രപഞ്ചം ഭഗവാന്റെ ഒരു കളിയെന്നല്ലാതെ ആര്‍ക്കെന്തു പറയാന്‍ 
കഴിയും? എന്നാല്‍ ഇതു കൊണ്ടു സത്യാനുഭവത്തിനു തടസ്സമൊന്നുമില്ല. 
സത്യമെന്തെന്ന്‌ അവനവന്റെ ഉള്ളിലേക്കു നോക്കി വ്യക്തമായി കണ്ടെത്താ 
വുന്നതേയുള്ളൂ. സത്യാന്വേഷണത്തിനായി മനസ്സു ധ്യാനനിഷ്ഠമാകുന്ന 
തോടെ തേജോയമമായി ഉള്ളില്‍ പ്രാണപ്രസരം അനുഭവപ്പെടും. അചഞ്ച 
ലവും ആനന്ദഘനവുമായ ഒരു ബോധത്തിനുള്ളിലാണു ഉറപ്പുള്ള മരത്തില്‍ 
വള്ളിചുറ്റിപ്പിണയും പോലെ ഈ പ്രാണന്‍ പ്രസരിക്കുന്നതെന്നും തെളി 
യും, അതോടെ അചഞ്ചലബോധത്തില്‍ ശക്തിസ്പന്ദനം പ്രാണരൂപം 
കൈക്കൊണ്ട്‌ ഉണ്ടാക്കിയഴിക്കുന്നതാണീ പ്രപഞ്ചലീലയെന്നും വ്യക്തമാ 
കും. അങ്ങനെ തെളിയുന്ന അചഞ്ചലബോധസ്വരൂപമായ സത്യത്തെ നമു 
ക്കുപാസിക്കാം. 


സത്യമിങ്ങനെ അനുഭവപ്പെടുന്നതോടെ ആനന്ദം കൊണ്ടു ദേഹവും 
പ്രപഞ്ചവും നിറയുന്നതായി അനുഭവിക്കാന്‍ കഴിയുമെന്നാണിനി വ്യക്തമാ 
ക്കുന്നത്‌:- 


42. തനിമരമേ! തണലിനിയീ നിന്‍- 
കനികഴലിണെയെന്‍ തലയ്ക്കു പൂവണിയേ; 
കനകക്കൊടി കൊണ്ടാടും 
തനിമാമലയോയിതെന്തുകണ്‍മായ? 
തനിമരമേ-മരംപോലെ ഉറച്ചുനില്‍ക്കുന്ന സത്യസ്വരുപനായ ഭഗവന്‍; 
തണലിനിയീ നില്‍കനികഴലിണ-സംസാര താപമേറ്റുവലയുന്ന എനിക്കിനി 
ഒരാശ്വാസം അവിടത്തെ കാരുണ്യം നിറഞ്ഞ പാദങ്ങള്‍തന്നെ; എന്‍ തലയ്ക്കു 
പൂവണിയേ-എന്റെ തലയില്‍ പു ചൂടി കുളിര്‍പ്പിക്കണേ; കനകക്കൊടി-തേ 
ജോമയമായ പ്രാണലത; കൊണ്ടാടും-സര്‍വത്രപടര്‍ന്നു പന്തലിക്കുന്ന; 
തനിമാമലയോയിതു-അനക്കമില്ലാത്ത പര്‍വതം തന്നെയാണോ ഈ സത്യം; 
എന്തു കണ്‍മായ-എന്തൊരു മഹാത്ഭുമാണീ കാഴ്ച. 
മരംപോലെ ഉറച്ചു നില്‍ക്കുന്ന സത്യസ്വരൂപനായ ഭഗവന്‍, സംസാര 
താപമേറ്റു വലയുന്ന എനിക്കിനി ഒരാശ്വാസം അവിടത്തെ കാരുണ്യം നിറഞ്ഞ 
പാദങ്ങള്‍ തന്നെ. എന്റെ തലയില്‍ പൂചൂടികുളിര്‍പ്പിക്കണേ. തേജോമയമായ 
പ്രാണലത സര്‍വത്ര പടര്‍ന്നു പന്തലിക്കുന്ന അനക്കമില്ലാത്ത പര്‍വതം തന്നെ 
യാണോ ഈ സത്യം? എന്തൊരു മഹാത്ഭുതമാണീ കാഴ്ച. 


സ്ഥനുഭവഗിതി 417 





ഇതെന്തു കണ്‍മായ 


കുണ്ഡലിനീപ്രാണസാക്ഷാത്കാരത്തില്‍ സത്യം സ്പഷ്ടമായി തെളി 
യുന്നു. അഖണ്ഡബോധവസ്തുവിന്റെ ഉള്ളിലാണീ പ്രാണന്‍ പ്രസരിക്കുന്നത്‌. 
ബോധവസ്തുവിലെ ആനന്ദം പ്രാണപ്രസരത്തില്‍ സര്‍വ്രതനിറഞ്ഞനുഭവ 
പ്പെടുകയും ചെയ്യുന്നു. അപ്പോള്‍ പര്‍വതം പോലെ അചഞ്ചലമായ അഖ 
ണ്ഡബോധം; അതിനുള്ളില്‍ ആനന്ദപൂര്‍ണമായി കനകക്കൊടിപോലെ 
സര്‍വത്ര പ്രസരിക്കുന്ന പ്രാണന്‍; ഇവയുടെ പ്രത്യക്ഷാനുഭവമാണു കുണ്ഡലി 
നീയോഗത്തിന്റെ സവിശേഷത. ഈ അനുഭവഘട്ടത്തില്‍തന്നെ പ്രപഞ്ചം 
ആനന്ദമയമാണെന്നു തെളിയുകയും ചെയ്യും. അതുകൊണ്ടാണ്‌ “തണലിനി 
യീനിന്‍കനികഴലിണ്‌ എന്നു പ്രസ്താവിച്ചിരിക്കുന്നത്‌. പ്രാണപ്രസരം കൂടി 
ഉപശമിക്കുന്നിടത്താണ്‌ ധ്വനിയുമടങ്ങിവിളങ്ങുന്ന ശുദ്ധമായ അഖണ്ഡബോ 
ധാനുഭവം. 


കാമനെ ചുട്ടെരിച്ച ശിവന്റെ നെറ്റിയിലെ മൂന്നാം കണ്ടെന്നു പറയുന്നതു 
ഈ ജ്ഞാനാനുഭവം തന്നെയാണെന്നാണ്‌ ഇനി വിവരിക്കുന്നത്‌. 


43. കണ്‍മായങ്ങളിതെല്ലാം 
കണ്‍മുന്നുണ്ടായിരുന്നു കണ്ടീലേ! 
വെണ്മതിചൂടി വിളങ്ങും 
കണ്മണിയേ! പൂംകഴല്‍ക്കു കൈതൊഴുതേന്‍. 
കണ്‍മായങ്ങളിതെല്ലാം-ഇതെല്ലാം ഭഗവാന്റെ കണ്‍കെട്ടുവിദ്യകള്‍തന്നെ; 
കണ്‍ മൂന്നുണ്ടായിരുന്നു-യഥാര്‍ഥത്തില്‍ മൂന്നു കണ്ണുണ്ടായിരുന്നു; കണ്ടീലേ 
എന്നകാര്യം പ്രസിദ്ധമല്ലേ? വെണ്മതിചുടിവിളങ്ങും-ചന്ദ്രക്കല ധരിച്ചു ശോഭി 
ക്കുന്ന; കണ്മണിയേ-ആനന്ദസ്വരുപനായ അല്ലയോ ഭഗവന്‍; പുംകഴല്‍ക്കു 
കൈതൊഴുതേന്‍ -അങ്ങയുടെ പൂപോലെ മനോഹരമായ കാലില്‍ 
കൈകൂപ്പിവണങ്ങുന്നു. 
ഇതെല്ലാം ഭഗവാന്റെ കണ്‍കെട്ടു വിദ്യകള്‍ തന്നെ യഥാര്‍ഥത്തില്‍ മൂന്നു 
കണ്ണുണ്ടായിരുന്നു എന്ന കാര്യം പ്രസിദ്ധമല്ലേ? ചന്ദ്രക്കല ധരിച്ചു ശോഭി 
ക്കുന്ന ആനന്ദസ്വരൂപനായ അല്ലയോ ഭഗവന്‍, അങ്ങയുടെ പൂപോലെ മനോ 
ഹരമായ കാലില്‍ കൈകുപ്പിവണങ്ങുന്നു. 


കണ്‍ മൂന്നുണ്ടായിരുന്നു 

ഈ പ്രപഞ്ചലീലയെല്ലാം ഭഗവാന്റെ കണ്‍കെട്ടു വിദ്യതന്നെ. എങ്ങനെ 
യറിയാം? ഭഗവാന്‍ മൂന്നു കണ്ണുണ്ടായിരുന്നു എന്നു പ്രസിദ്ധമാണല്ലോ? അങ്ങ 
നെയാണെങ്കില്‍ ഭഗവാന്റെ അംശമായ ജീവനും മൂന്നു കണ്ണുണ്ടാകണ്ടേ? 
അപ്പോള്‍ ജീവന്റെ ഒരു കണ്ണു ഭഗവാന്‍ മായകൊണ്ടു കെട്ടിയിരിക്കുകയാ 
ണെന്നു തീര്‍ച്ച. കണ്ണുകെട്ടിയിട്ടു കാണിക്കുന്ന അത്ഭുതവിദ്യയാണല്ലോ 
കണ്‍കെട്ട്‌. കളിക്കാരന്‍ കണ്‍കെട്ടു മാറ്റിയാല്‍ കാര്യമെല്ലാം നേരെകാണാറാ 
കും. അതുപോലെ ഭഗവാന്‍ ജീവന്റെ മൂന്നാം കണ്ണു തുറന്നു കൊടുക്കുമെ 
ങ്കില്‍ കാമങ്ങളെല്ലാമകന്നു സത്യം തെളിയും. അതിനായി ചന്ദ്രക്കല ചൂടിയ 


74-2003 27 


418 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്മുര്ണഡ്യാക്യൊനം - ഭാഗം 1 








ഭഗവാന്റെ തിരുവടിയില്‍ കൈക്കുപ്പിവണങ്ങുകയേ നിര്‍വാഹമുള്ളു. വസ്തു 
ഒന്നേയുള്ളൂ എന്ന ജ്ഞാനാനുഭവമാണു മുന്നാം കണ്ണു തുറക്കല്‍. അതു 
ണ്ടായാല്‍ പലതു കണ്ടുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചാനുഭവമാകുന്ന കണ്‍കെട്ടു 
അതോടെ ഇല്ലാതാകും. അഖണ്ഡാനന്ദബോധം മാത്രം എങ്ങും നിറഞ്ഞു 
വിലസുന്നതായി അനുഭവിക്കാറാകും. 


കാലില്‍ കുമ്പിടുന്ന ഭക്തനായ എനിക്കു മൂന്നാം കണ്ണു തുറന്നുതന്ന്‌ 
ഈ കണ്‍കെട്ടില്‍ നിന്നും മോചിപ്പിക്കണേ എന്നാണിനി പ്രാര്‍ഥിക്കുന്നത്‌. 


44. കൈതൊഴുമടിയനെ നീയി- 
കൈതവനിലയിന്നെടുത്തു നിന്നടിയില്‍ 
കൈതഴവിച്ചേര്‍ക്കണമേ നിന്‍ 
പൈതലിതെന്നോര്‍ത്തു നിര്‍ഭരമേ. 
കൈതൊഴുമടിയനെ-കാലില്‍ കുമ്പിടുന്ന ഈ ഭക്ത ദാസനെ; നീ-അ 
വിടുന്ന്‌; ഈ കൈതവനിലയീന്നെടുത്ത്‌-ഈ കണ്‍കെട്ടുമയക്കത്തില്‍നിന്നു 
വേര്‍പെടുത്തി; നിന്നടിയില്‍-അവിടത്തെ പാദത്തില്‍; കൈതഴവിച്ചേര്‍ക്കണ 
മേ-കൈപിടിച്ചടുപ്പിച്ചു ലയിപ്പിക്കണേ; നിന്‍ പൈതലിതെന്നോര്‍ത്തു-അങ്ങ 
യുടെ കുട്ടിയാണിവനെന്നു കരുതണം; നിന്‍ഭരമേ-അങ്ങനെയായാല്‍ ഇത 
ങ്ങയുടെ ചുമതലയാണെന്നും ഓര്‍ക്കണം. 
കാലില്‍ കുമ്പിടുന്ന ഈ ഭക്ത ദാസനെ അവിടുന്നു ഈ കണ്‍കെട്ടു 
മയക്കത്തില്‍ നിന്നു വേര്‍പെടുത്തി അവിടത്തെ പാദത്തില്‍ കൈപിടിച്ചടു 
പ്പിച്ചു ലയിപ്പിക്കണേ. അങ്ങയുടെ കുട്ടിയാണിവനെന്നു കരുതണം. അങ്ങ 
നെയായാല്‍ ഇതങ്ങയുടെ ചുമതലയാണെന്നും ഓര്‍ക്കണം. 


നിന്‍ഭരമേ 


സംസാരമാകുന്ന ഇന്ദ്രജാല്രഭമത്തില്‍ നിന്നും അഹങ്കാരംകൊണ്ടു കര 
കയറാന്‍ പറ്റുകയില്ല. കണ്‍കെട്ടകറ്റാന്‍ കണ്‍കെട്ടുകാരന്‍തന്നെ തുനിഞ്ഞാലേ 
പറ്റു. അതുകൊണ്ടു കളി കാണുന്നവര്‍ക്കു കളിക്കാരനില്‍ അഭയം തേടുകയേ 
നിര്‍വ്വാഹമുള്ളൂ. ആത്മസാക്ഷാത്കാരം നേടാനുള്ള എളുപ്പവഴി സര്‍വാര്‍പ്പ 
ണമാണ്‌. സ്വന്തം ദേഹമുള്‍പ്പെടെ എല്ലാം ഭഗവത്പാദങ്ങളിലര്‍പ്പിച്ച്‌ ഞാനെന്ന 
ഭാവം ഉപേക്ഷിക്കുക. എല്ലാം ഭഗവാനും ഭഗവാന്റേതുമാണെന്നു കാണുക. 
ഇതാണു സര്‍വാര്‍പ്പണം. ഈ സര്‍വാര്‍പ്പണബുദ്ധി വരുന്നയാളിനെ തീര്‍ച്ച 
യായും ഭഗവാന്‍ കൈയ്ക്കു പിടിച്ച്‌ സംസാര സാഗരത്തിന്റെ മറുകരയെ 
ത്തിക്കും. തുടര്‍ന്നു തന്റെ പാദങ്ങളില്‍ ചേര്‍ത്തു ലയിപ്പിക്കുകയും ചെയ്യും. 
ഇതു രണ്ടും സാധിപ്പിച്ചു തരണേ എന്നാണു ഭക്തന്‍ ഇവിടെ പ്രാര്‍ഥിച്ചിരി 
ക്കുന്നത്‌. 

ഭഗവാന്റെ അറിവുകൂടാതെ ഇവിടെ ഒന്നുംതന്നെ സംഭവിക്കുന്നില്ലെന്നും 
അതുകൊണ്ട്‌ ഭഗവാന്‍തന്നെ തനിക്കു രക്ഷനല്‍കണമെന്നുമാണ്‌ തുടര്‍ന്നു 
പ്രാര്‍ഥിക്കുന്നത്‌. 


സ്ഥാനുഭവഗത? 419 


45. നിന്‍ഭരമല്ലാതൊന്നി- 
ല്ലമ്പിളി ചൂടും നിലിമ്പനായകമേ! 
വന്‍പെഴുമിമ്മലമായ- 
ക്കൊമ്പതിനൊന്നായ്‌ വിലയ്ക്കു നല്‍കരുതേ. 
അമ്പിളിചുടും - ചന്ദ്രക്കലാധരനായ; നിലിമ്പനായകമേ - ദേവദേവേശ; 
നിന്‍ഭരമല്ലാതെ - അങ്ങയുടെ നിയന്ത്രണത്തിലല്ലാതെ; ഒന്നില്ല - ഈ 
ലോകത്തു യാതൊന്നും തന്നെയില്ല; വന്‍പെഴും - അഹങ്കാരജടിലമായ; ഇമ്മ 
ലമായക്കൊമ്പതിന്‌ - ഈ സംസാരക്കാട്ടിലെ ഒരു ചെറുശാഖപോലുള്ള ദേഹ 
ത്തിന്‌; ഒന്നായ്‌ വിലയ്ക്കു നല്‍കരുതേ- പൂര്‍ണമായി എന്നെ അടിമപ്പെടുത്തി 
നശിപ്പിക്കരുതേ. 
ച്ര്രക്കലാധരനായ ദേവദേവേശ, അങ്ങയുടെ നിയന്ത്രണത്തിലല്ലാതെ 
ഈ ലോകത്തു യാതൊന്നും തന്നെയില്ല. അഹങ്കാരജടിലമായ ഈ സംസാ 
രക്കാട്ടിലെ ഒരു ചെറുശാഖപോലുള്ള ദേഹത്തിനു പൂര്‍ണമായി എന്നെ അടി 
മയാക്കി നശിപ്പിക്കരുതേ. 


ദേഹബന്ധമാണു ബന്ധം 


ജഡദൃശ്യങ്ങള്‍കൊണ്ടു നിറഞ്ഞ പ്രപഞ്ചം ഒരു കൊടും കാടുപോലെ 
യാണ്‌. അതിലെ ഒരു ചെറുശാഖപോലെയാണു വ്യക്തി ശരീരം. ആ കൊമ്പി 
ലിരുന്നു പുറമേ നോക്കിയാല്‍ സംസാരം ഒരു കൊടും കാടുപോലെ ഇരുണ്ടു 
കാണപ്പെടും. ഞാന്‍ ദേഹമാണെന്നു കരുതി ഇന്ദ്രിയങ്ങള്‍ വഴി പുറമേ നോക്കു 
ന്നതുകൊണ്ടാണിങ്ങനെ തോന്നുന്നത്‌. നേരെ മറിച്ച്‌ അന്തര്‍മ്മുഖമായി 
ബോധാനന്ദഘനമായ ആത്മാവിനെ ഭാവനചെയ്തുറപ്പിച്ചാല്‍ ഞാന്‍ ആത്മാ 
വാണെന്നനുഭവിക്കാറാകും. ആത്മാനുഭവും ഒരിക്കലുണ്ടായാല്‍ പ്രപഞ്ചമാകെ 
ആത്മമയമാണെന്നും ബോധ്യപ്പെടും. സര്‍വവ്യാപിയും സര്‍വജ്ഞനുമായ 
ഭഗവാന്റെ മായയാണീ പ്രപഞ്ച്രഭമം ഉണ്ടാക്കുന്നത്‌. അതുകൊണ്ട്‌ സര്‍വശ 
ക്തനായ ഭഗവാന്‍ തന്നെ വിചാരിച്ചെങ്കിലേ ദേഹമാണു ഞാനെന്ന ശ്രമം മാറി 
ക്കിട്ടു. അതിനു ഭഗവാന്റെ കാരുണ്യമുണ്ടാകുമെന്നാണിവിടെ പ്രാര്‍ഥിച്ചിരി 
ക്കുന്നത്‌. 

ആവര്‍ത്തനമാണു പ്രാര്‍ഥനയുടെ ശക്തി. അനാഹതനാദത്തിനും 
പ്രാണപ്രസരത്തിനും ആശ്രയമായി വിളങ്ങുന്ന ബോധസ്വരൂപനായ ഭഗവാന്‍ 
പാദകമലം തന്നു കരയേറ്റണമെന്നു വീണ്ടും പ്രാര്‍ഥിക്കുന്നു:- 


46. നല്‍കണമടിയനു നിന്‍ പൂ- 
പൈങ്കഴലിണ നീരണിഞ്ഞ വെണ്‍മലയേ! 
കൂകും പുങ്കുയിലേറി- 
പ്പോകും പൊന്നിന്‍കൊടിക്കു പുതുമരമേ! 
നീരണിഞ്ഞ വെണ്‍മലയേ - ഗംഗയെ തലയിണഞ്ഞിരിക്കുന്ന തേജോ 


മയനായ ഭഗവന്‍; നിന്‍ പുപൈങ്കഴലിണ - പൂപോലെ മനോഹരങ്ങളായ അങ്ങ 
യുടെ പാദങ്ങള്‍ രണ്ടും; നല്‍കണമടിയന്‍ - ഭജനത്തിനു പ്രത്യക്ഷമാക്കിത്ത 


420 ശ്രീനാരായണ ഗുരുദേവക്ൃയതികശി സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം I 





നുഗ്രഹിക്കണം; കൂകും പൂങ്കുയിലേറി - കുയില്‍നാദം പോലെ മനോഹര 
മായ അനാഹതനാദം പുറപ്പെടുവിച്ചുകൊണ്ട്‌; പോകും പൊന്നിന്‍ കൊടിക്ക്‌ 
- സുഷുമ്നാനാഡിവഴി പ്രസരിക്കുന്ന തേജോമയമായ പ്രാണലതയ്ക്കു; പുതു 
മരമേ - ചുറ്റിപ്പിണയുവാന്‍ പുതിയ മരംപോലെ ഉറച്ചു നില്‍ക്കുന്ന ബോധ 
സ്വരുപനായ ഭഗവന്‍, അങ്ങയെ ഞങ്ങള്‍ ഉപാസിക്കുന്നു. 
ഗംഗയെ തലയിലണിഞ്ഞിരിക്കുന്ന തേജോമയനായ ഭഗവന്‍, പൂപോലെ 
മനോഹരങ്ങളായ അങ്ങയുടെ പാദങ്ങള്‍ രണ്ടും ഭജനത്തിനു പ്രത്യക്ഷമാ 
ക്കിത്തന്നനുഗ്രഹിക്കണം. കുയില്‍നാദംപോലെ മനോഹരങ്ങളായ അനാഹ 
തനാദം പുറപ്പെടുവിച്ചുകൊണ്ട്‌ സുഷുമ്നാ നാഡിവഴി പ്രസരിക്കുന്ന തേജോ 
മയമായ പ്രാണലതയ്ക്കു ചുറ്റിപ്പിണയുവാന്‍ പുതിയ മരംപോലെ ഉറച്ചു 
നില്‍ക്കുന്ന ബോധസ്വരൂപനായ ഭഗവന്‍, അങ്ങയെ ഞങ്ങള്‍ ഉപാസിക്കുന്നു. 


പൊന്നിന്‍കൊടിക്കു പുതുമരമേ 


പ്രാണന്‍ സുഷുമ്നാനാഡിയില്‍ കടന്നു പ്രസരിക്കാന്‍ തുടങ്ങുന്ന 
തോടെ മധുരമധുരങ്ങളായ അനാഹതനാദങ്ങള്‍ കേള്‍ക്കാനിടവരുന്നു. നാദം 
പുറപ്പെടുവിച്ചുകൊണ്ടാണു പ്രാണന്റെ പ്രസരം. “കൂകും പൂങ്കുയിലേറിപ്പോകും” 
എന്നു പറഞ്ഞിരിക്കുന്നതു ഇക്കാര്യം വ്യക്തമാക്കാനാണ്‌. അചഞ്ചലമായ 
ബോധവസ്തുവിനുള്ളിലാണീ നാദവും പ്രാണപ്രസരവും സംഭവിക്കുന്ന 
തെന്നും പ്രത്യക്ഷമായി അനുഭവിക്കാറാകുന്നു. ബോധവസ്തുവിനെയാണു 
പുതുമരമായി ചിത്രീകരിച്ചിരിക്കുന്നത്‌. പ്രാണപ്രസരത്തെയും അനാഹതനാ 
ദത്തെയും കുറിച്ച്‌ ഗുരുദേവകൃതികളില്‍ ഇങ്ങനെ ആവര്‍ത്തിച്ചു വിവരിച്ചിരി 
ക്കുന്നതു അനുഭവത്തിലെ ആനന്ദാതിരേകവും സത്യസ്ഥിതിയും വെളിപ്പെ 
ടുത്താനാണ്‌. 

ബോധസ്വരൂപമായ സത്യത്തെ പൂര്‍ണമായി അറിയാനും അതുമായി 
ചേര്‍ന്ന്‌ ഒന്നാകാനും അനുഗ്രഹിക്കണമെന്നാണിനി പ്രാര്‍ഥിക്കുന്നത്‌:- 


47. പുതുമരമേ പൂംകൊടിവ- 
ന്നതുമിതുമൊക്കെപ്പരന്ന നിന്‍കൃപയേ 
പദമലരിണയെന്‍ തലയില്‍ 
പതിയണമെന്മെയ്‌ കലര്‍ന്നു കൊള്ളണമേ. 


പുതുമരമേ - ഉറച്ചമരംപോലെ പ്രാണ പ്രസരത്തിനാശ്രയമായി വിള 
ങ്ങുന്ന ബോധസത്യമേ; പുംപൊടിവന്ന്‌ - പൂ നിറഞ്ഞ വള്ളിപോലെ പ്രാണന്‍ 
പ്രസരിച്ച്‌; അതുമിതുമൊക്കെപ്പരന്ന - പലതരം അനുഭവങ്ങളും ഉണ്ടാക്കുന്നത്‌; 
നിന്‍കൃപയേ - അങ്ങയുടെ കാരുണ്യത്തിന്റെ പ്രകടനമാണ്‌. പദമലരിണ - 
പൂപോലെ മനോഹരങ്ങളായ അവിടത്തെ കാലടികള്‍; എന്‍തലയില്‍ പതി 
യണം - എന്റെ തലയില്‍തന്നെ വയ്ക്കുമാറാകണം; എന്‍ മെയ്‌ കലര്‍ന്നു 
കൊള്ളണമേ - അങ്ങനെ ഞാനുമായി അവിടന്ന്‌ ഒന്നായിത്തീരണമേ. 


ഉറച്ച മരംപോലെ പ്രാണപ്രസരത്തിനാശ്രയമായി വിളങ്ങുന്ന ബോധ 
സത്യമേ, പുനിറഞ്ഞ വള്ളിപോലെ പ്രാണന്‍ പ്രസരിച്ച്‌ പലതരം അനുഭവ 
ങ്ങളും ഉണ്ടാക്കുന്നത്‌ അങ്ങയുടെ കാരുണ്യത്തിന്റെ പ്രകടനമാണ്‌. പൂപോലെ 


സ്വാന്ഭവഗീതി 421 





മനോഹരങ്ങളായ അവിടത്തെ കാലടികള്‍ എന്റെ തലയില്‍തന്നെ വയ്ക്കു 
മാറാകണം. അങ്ങനെ ഞാനുമായി അവിടന്ന്‌ ഒന്നായിത്തീരണമേ. 


എന്‍മെയ്കലര്‍ന്നുകൊള്ളണമേ 


പ്രാണപ്രസരവും ഉപശമിക്കുന്ന നിശ്ചലമായ അഖണ്ഡബോധസാക്ഷാ 
ത്കാരമാണു പൂര്‍ണമായ സത്യാനുഭവം. പ്രാണപ്രസരം ശിരസ്സിലെ ബ്രഹ്മ 
ര്രന്ധം കടന്നു സഹസ്രാരപത്മത്തിലെത്തി ഉപശമിക്കുമ്പോഴാണീ അനുഭവം 
സാധ്യമാകുന്നത്‌. അതിനു മുന്‍പുള്ള പ്രാണപ്രസരം അനേകതരം അനുഭവ 
ങ്ങളുടെ ഉറവിടമാണ്‌. പ്രാണന്‍ ഓരോ ആധാര പത്മത്തിലെത്തുമ്പോഴും 
അനുഭവങ്ങള്‍ മാറിമാറിവരും. പല വര്‍ണങ്ങളും, നാദങ്ങളും, ഗന്ധങ്ങളും 
ഒക്കെ അനുഭവപ്പെടും. പലവിധത്തിലുള്ള ദേവതാരൂപങ്ങളും കാണാന്‍ ഇട 
യാകും. “അതുമിതുമൊക്കെപ്പരന്ന നിന്‍കൃപയേ' എന്ന ഭാഗം കൊണ്ടു ഭഗ 
വാന്‍ ഇത്തരം അനുഭവങ്ങളെയാണു സൂചിപ്പിച്ചിരിക്കുന്നത്‌. ഈ അനുഭവ 
വൈവിധ്യമെല്ലാം കുണ്ഡലിനിപ്പാട്ടിന്റെ വ്യാഖ്യാനം നോക്കി മനസിലാക്കേ 
ണ്ടതാണ്‌. എന്തായാലും ഇവയിലൊന്നും ശ്രമിച്ചുപോകാന്‍ പാടില്ല. ഇതെല്ലാം 
മായാരുപങ്ങളാണ്‌. എന്നാല്‍ താന്‍ ഭക്തന്റെകുടെയുണ്ടെന്നുള്ളതിന്‌ അദ്ദേഹം 
നല്‍കുന്ന തെളിവുകളായി ഇവയെ അംഗീകരിക്കാമെന്നാണു സത്യദര്‍ശികള്‍ 
പറയുന്നത്‌. അതാണു ഭഗവാന്റെ കൃപ. പൂര്‍ണസാക്ഷാത്കാരം, രണ്ടില്ലാതെ 
ഭഗവത്‌ സ്വരൂപമായി ഏകീഭവിക്കലാണ്‌. അക്കാര്യമാണു ഗുരുദേവന്‍ “എന്തെ 
യ്കലര്‍ന്നുകൊള്ളണമേ” എന്ന ഭാഗംകൊണ്ടു വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 
പ്രാണപ്രസരം സഹ്രസാരത്തിലെത്തുന്നതിനെയാണ്‌ 'പദമലരിണയെന്‍ തല 
യില്‍ പതിയണ' മെന്നു വിവരിച്ചിരിക്കുന്നത്‌. 


മേല്‍ വിവരിച്ച രൂപത്തിലുള്ള ഭഗവാന്റെ കാരുണ്യ്രകടനത്തില്‍ ഒരു 
ലോഭവും ഉണ്ടാകരുതേയെന്നാണിനി പ്രാര്‍ഥിക്കുന്നത്‌:- 


48. കൊള്ളണമെന്നെയടിക്കായ്‌ 
തള്ളരുതേ നിന്‍ കൃപയ്ക്കു കുറയരുതേ 
എള്ളളവും കനിവില്ലാ- 
തുള്ളവനെന്നോര്‍ത്തൊഴിഞ്ഞു പോകരുതേ. 
എന്നെ - അഗതിയായ ഈ ഭക്തദാസനെ; അടിക്കായ്‌ - ഭഗവത്പാദ 
ത്തിലേയ്ക്ക്‌; കൊള്ളണം - അംഗീകരിക്കണം; തള്ളരുതേ - ഉപേക്ഷിക്ക 
രുത്‌; നിന്‍ കൃപയ്ക്കു കുറയരുതേ - ഭഗവാന്റെ കാരുണ്യത്തിന്‌ ഒരു കുറവും 
വരുത്തരുതേ; എള്ളളവും കനിവില്ലാതുള്ളവന്‍ - അശേഷം ഭക്തിയില്ലാത്ത 
വന്‍; എന്നോര്‍ത്ത്‌-എന്നു കരുതി; ഒഴിഞ്ഞു പോകരുതേ - കൈവെടിയരുതേ. 
അഗതിയായ ഈ ഭക്തദാസനെ ഭഗവത്‌ പാദങ്ങളിലേയ്ക്ക്‌ അംഗീക 
രിക്കണം. ഉപേക്ഷിക്കരുത്‌. ഭഗവാന്റെ കാരുണ്യത്തിന്‌ ഒരു കുറവും വരുത്ത 
രുതേ. അശേഷം ഭക്തിയില്ലാത്തവന്‍ എന്നു കരുതി കൈവെടിയരുതേ. 


നിന്‍ കൃപയ്ക്കു കുറയരുതേ 
മനുഷ്യന്‍ അപൂര്‍ണനാണ്‌. അതുകൊണ്ട്‌ പൌരുഷം കൊണ്ടുമാത്രം 
അവനൊന്നും സാധ്യമല്ല. വിശേഷിച്ച്‌ മനോജയം നേടിയുള്ള സത്യാന്വേഷ 





422 ശ്രീനാരായണ ഗുരുദദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


ണത്തില്‍ ഒരു ഭക്തന്‍ തന്റെ കഴിവില്ലായ്മയില്‍പ്പെട്ടു നട്ടം തിരിയേണ്ട സന്ദര്‍ഭ 
ങ്ങള്‍ വളരെയുണ്ടാകും. അപ്പോഴൊക്കെ സര്‍വാര്‍പ്പണ ബുദ്ധിയോടെയുള്ള 
പ്രാര്‍ഥനയല്ലാതെ വേറെ ഗതിയില്ല. തെറ്റുകളുള്‍പ്പെടെ ഭഗവാനര്‍പ്പിച്ചു പാദ 
ത്തില്‍ അഭയം തേടുക. ഭഗവത്കാരുണ്യധാരയുടെ ഉറവിടം എല്ലാം അര്‍പ്പി 
ച്ചുകൊണ്ടുള്ള പ്രാര്‍ഥനയാണ്‌. ഇത്തരം പ്രാര്‍ഥനയുടെ ഫലം സതൃദര്‍ശി 
കള്‍ നല്ലപോലെ അറിയുന്നു. ഭഗവത്‌ കാരുണ്യമില്ലെങ്കില്‍ സംസാരക്കടലില്‍ 
വീണുഴലേണ്ടിവരും. 


49. പോകരുതിനി നിന്നടിയില്‍ 
ചാകണമല്ലെന്നിരിക്കിലിവനിന്നും 
വേകുമിരുള്‍ക്കടലില്‍ വീ 
ണാകുലമുണ്ടാമതിന്നു പറയണമോ? 
പോകരുതിനി-അങ്ങയുടെ കാരുണ്യം എന്നില്‍ നിന്നും ഒരിക്കലും വിട്ടു 
പോകാനിടയാകരുത്‌; നിന്നടിയില്‍ ചാകണം-അവിടത്തെ പാദത്തില്‍ 
അലിഞ്ഞു ചേര്‍ന്ന്‌ ഒന്നാകണം; അല്ലെന്നിരിക്കില്‍-അങ്ങനെ സംഭവിച്ചില്ലെ 
ങ്കില്‍; ഇവന്‍ ഇന്നും-ഈ ഭാഗ്യം കെട്ടവന്‍ ഇനിമേലും; വേകും ഇരുള്‍ക്കട 
ലില്‍-വെന്തുനീറുന്ന അജ്ഞാനക്കടലില്‍; വീണ്‌- മുഴുകി; ആകുലമുണ്ടാം- 
ദുഃഖിക്കാനിടവരും; അതിന്നു പറയണമോ-അതു വിശേഷിച്ചു പറയേ 
ണ്ടതുണ്ടോ? 
അങ്ങയുടെ കാരുണ്യം എന്നില്‍നിന്നും ഒരിക്കലും വിട്ടുപോകാനിടയാ 
കരുത്‌. അവിടത്തെ പാദത്തില്‍ അലിഞ്ഞു ചേര്‍ന്ന്‌ ഒന്നാകണം. അങ്ങനെ 
സംഭവിച്ചില്ലെങ്കില്‍ ഈ ഭാഗ്യംകെട്ടവന്‍ ഇനിമേലും വെന്തുനീറുന്ന അജ്ഞാ 
നക്കടലില്‍ മുഴുകി ദുഃഖിക്കാനിടവരും. അതുവിശേഷിച്ചു പറയേണ്ടതുണ്ടോ? 


അതിന്നു പറയണമോ? 

ജീവനു രണ്ടേരണ്ടു ഗതിയേ ഉള്ളു. ഒന്നുകില്‍ അജ്ഞതനിമിത്തം 
ഉണ്ടെന്നു തോന്നുന്ന ഈ സംസാരസമുദ്രത്തില്‍ ജനനമരണ രൂപേണ 
പൊങ്ങിയും താണും ദുഃഖിച്ചു ജീവിതം തുടരുക. അതല്ലെങ്കില്‍ സംസാരസ 
ങ്കല്പങ്ങളുപേക്ഷിച്ച്‌ സ്വസ്വരുപം കണ്ടെത്തി പരമാത്മാവുമായി ഏകീഭവി 
ക്കുക. പരമാത്മാവുമായി ഏകീഭാവം സംഭവിക്കുന്നില്ലെങ്കില്‍ പിന്നത്തെ ഗതി 
ജനിച്ചും മരിച്ചും കഴിയുകയാണെന്നുള്ളതു സത്യദര്‍ശികള്‍ക്കു നല്ലവണ്ണം 
തെളിഞ്ഞിട്ടുണ്ട്‌. അതുകൊണ്ടാണ്‌ “അതിന്നു പറയണമോ?” എന്നു പ്രസ്താ 
വിച്ചിരിക്കുന്നത്‌:- 

അതുകൊണ്ട്‌ അദ്വൈതജ്ഞാനം തന്നു തന്നെ സ്വരൂപത്തില്‍ അലി 
യിച്ചു ചേര്‍ക്കണമെന്നാണു ഭക്തന്‍ ഭഗവാനോടു പ്രാര്‍ഥിക്കുന്നത്‌.- 


50. പറയണമെന്നില്ലല്ലോ 
അറിവാമടിയന്‍ മുടിക്കു ചൂടണമേ 
അറിവറ്റൊന്നായ്‌ വരുമെ- 
ന്നറിയാതൊന്നായിരുന്നു വേദിയനേ! 


സ്ഥാനുഭവഗാത? 423 


പറയണമെന്നില്ലല്ലോ- സര്‍വജ്ഞനായ അങ്ങയെ ഞാന്‍ വിശേഷി 
ച്ചോര്‍മിപ്പിക്കണമെന്നില്ലല്ലോ; അറിവാമടിയന്‍ മുടിക്ക്‌-അങ്ങയുടെ അഭിന്നാം 
ശമായ ബോധമായി വിളങ്ങുന്ന ഈ ഭക്തന്റെ തലയില്‍; ചൂടണമേ-അവി 
ടുന്നു തെളിഞ്ഞു വിളങ്ങണമേ; അറിവറ്റ്‌-പലതുണ്ടെന്ന അറിവുപോയി; ഒന്നാ 
യ്വരും - അഖണ്ഡമായ ഒരു ബോധം അനുഭവിക്കാറാകും; എന്നറിയാതെ - 
എന്നറിയാന്‍ കഴിയാതെ; വേദിയനേ-വേദപ്പൊരുളായ അല്ലയോ ഭഗവന്‍; ഒന്നാ 
യിരുന്നു - ഞാന്‍ വേറെ എന്നിത്രയും കാലം ധരിച്ചുകഴിയാനിടയായി. 
സര്‍വജ്ഞനായ അങ്ങയെ ഞാന്‍ വിശേഷിച്ചോര്‍മിപ്പിക്കണെന്നില്ലല്ലോ. 
അങ്ങയുടെ അഭിന്നാംശമായ ബോധമായി വിളങ്ങുന്ന ഈ ഭക്തന്റെ തല 
യില്‍ അവിടന്നു തെളിഞ്ഞു വിളങ്ങണമേ. പലതുണ്ടെന്ന അറിവു പോയി 
അഖണ്ഡമായ ഒരു ബോധം അനുഭവിക്കാറാകും എന്നറിയാന്‍ കഴിയാതെ 
വേദപ്പൊരുളായ അല്ലയോ ഭഗവന്‍, ഞാന്‍ വേറെയെന്നിത്രയും കാലം ധരി 
ച്ചുകഴിയാനിടയായി. 


അറിയാതൊന്നായിരുന്നു 


ബ്രഹ്മവും താനും ഒന്നാണെന്നറിയാത്തതുകൊണ്ടാണ്‌ ഞാന്‍, ഞാന്‍ 
എന്ന ഭാവത്തോടെ ജീവന്‍ വേര്‍തിരിഞ്ഞു നില്‍ക്കാനിടയാകുന്നത്‌. അഖ 
ണ്ഡബോധസ്വരുപമായ സത്യത്തിന്റെ അഭിന്നാശംമാണു ജീവന്‍. പക്ഷേ മായ 
ഉണ്ടാക്കിക്കാണിക്കുന്ന ജഡദൃശ്യങ്ങളില്‍ മോഹിച്ചു ഇവിടെ പലതുണ്ടെന്നു 
ശ്രമിച്ചതോടെയാണ്‌ ജീവന്‍ താനാരാണെന്നറിയാന്‍ കഴിയാതെ പോയത്‌. പല 
തിന്റെ അറിവറ്റാല്‍ ജീവന്‍ പരമാത്മാവും താനും ഒന്നാണെന്നറിയാറാകും. 
അതിനായി ഭഗവാന്‍ തന്നില്‍ കനിഞ്ഞ്‌ തലയിലിരിപ്പുറപ്പിക്കണെന്നാണിവിടെ 
പ്രാര്‍ഥിച്ചിരിക്കുന്നത്‌. 

വേദപ്പൊരുളാണു ഭഗവാന്‍. പക്ഷേ വേദവും മറ്റും കേട്ടതുകൊണ്ടുമാത്രം 
ഭഗവാനെ അറിയാന്‍ കഴിയുന്നതല്ല. ഭഗവത്സ്വരൂപത്തോടലിഞ്ഞു ചേരുന്ന 
യാള്‍ക്കു മാത്രമേ ഭഗവാനെ കിട്ടുകയുള്ളൂ. ഇക്കാര്യമാണിനി പറയുന്നത്‌:- 


5. വേദിയരോതും വേദം 
കാതിലടങ്ങുന്നിവണ്ണമിവ പലതും 
ആദിയൊടന്തവുമില്ലാ- 
തേതിനൊടൊന്നായ്‌ വരുന്നതതു നീയേ 
വേദിയരോതും - വേദം പഠിച്ചവര്‍ വിവരിക്കുന്ന; വേദം - വേദതത്ത്വ 
ങ്ങള്‍; കാതിലടങ്ങുന്നു - കേട്ടപാടെ നഷ്ടമാകുന്നു; ഇവണ്ണമിവ പലതും - 
ജീവിതാനുഭവങ്ങള്‍തന്നെ പലതും ഇങ്ങനെ വന്നുംപോയുമിരിക്കുന്നു; ആദി 
യുമന്തവുമില്ലാതേത്‌ - ആദ്യന്തരഹിതമായി എങ്ങും നിറഞ്ഞുനില്‍ക്കുന്ന 
ബോധവസ്തു ഏതാണോ; അതിനോടൊന്നായ്‌ വരുന്നത്‌ - അതുമായി അലി 
ഞ്ഞുചേര്‍ന്നേകീഭവിക്കുന്ന അനുഭവമാണ്‌; അതു നീയേ - ശരിയായ സത്യ 
സാക്ഷാത്കാരം. 
വേദം പഠിച്ചവര്‍ വിവരിക്കുന്ന വേദതത്വങ്ങള്‍ കേട്ടപാടെ നഷ്ടമാകുന്നു. 
ജീവിതാനുഭവങ്ങള്‍തന്നെ പലതും ഇങ്ങനെ വന്നുംപോയുമിരിക്കുന്നു. ആദ്യ 


424 ശീനാരായണ ഗുരുദേവക്ൃയതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





ന്തരഹിതമായി എങ്ങും നിറഞ്ഞുനില്‍ക്കുന്ന ബോധവസ്തു ഏതാണോ അതു 
മായി അലിഞ്ഞുചേര്‍ന്നേകീഭവിക്കുന്ന അനുഭവമാണ്‌ ശരിയായ സത്യസാ 
ക്ഷാത്കാരം. 


അതുനീയേ 


്രവചനംകൊണ്ടോ ബുദ്ധിസാമര്‍ഥ്യംകൊണ്ടോ ധാരാളം കേട്ടതു 
കൊണ്ടോ ഒന്നും (ബഹ്മസാക്ഷാത്കാരം സാധ്യമല്ല. ആരാണോ ആ 
സത്യത്തെ സ്വയം വരിച്ച്‌ അതുമായി അലിഞ്ഞുചേരുന്നത്‌ അയാള്‍ക്കു 
മാത്രമേ ആ സത്യം അനുഭവവിഷയമാവു. പലരും പലതും കേള്‍ക്കുന്നുണ്ട്‌. 
ക്ലേശകരമായ ജീവിതാനുഭവങ്ങള്‍തന്നെ പലതും വന്നുപോയുമിരിക്കുന്നു 
ണ്ട്‌. ജനിക്കുന്നതും മരിക്കുന്നതും സദാ കാണുന്നുണ്ട്‌. എന്നിട്ടും പലരും 
സത്യം തിരയാന്‍പോലും കൂട്ടാക്കുന്നില്ല. ഈശ്വരഭജനത്തിലേര്‍പ്പെടുന്ന 
വര്‍തന്നെ ഭാതികകാമങ്ങളില്‍പ്പെട്ടുഴലുന്നതായിട്ടാണു കാണുന്നത്‌. എല്ലാ 
ഭാതികകാമങ്ങളും വലിച്ചെറിഞ്ഞു നിസ്സംഗനായി സ്വയം ഉള്ളിലുള്ള ആനന്ദ 
ഘനമായ ബോധത്തില്‍ അലിഞ്ഞുചേര്‍ന്നൊന്നാകാനുള്ള അനുഭവം നേടി 
യാലേ സത്യത്തെ പൂര്‍ണമായി അറിയാന്‍ പറ്റൂ. 


ജീവത്വം വിട്ടുതന്നെ ബ്രഹ്മത്വം അനുഭവിക്കണം. അതല്ലാതെ വേറെ 
ഗതിയില്ല. ഇക്കാര്യമാണിവിടെ വിവരിക്കുന്നത്‌:- 


52. അതുനീയെന്നാലിവനോ- 
ടുദിയാതൊന്നായിരിക്കുമരുമുതലേ! 
ഗതിയില്ലയ്യോ! നിന്മെയ്‌ 
പതിയെത്തന്നെന്‍ പശുത്വമറു പതിയേ. 
അതുനീയെന്നാല്‍ -- അങ്ങനെ ഏകീഭവിച്ചുണ്ടാകുന്ന അനുഭവമാ 
ണെന്റെ സ്വരൂപമെന്നെനിക്കറിയാന്‍ കഴിഞ്ഞാല്‍; അരുമുതലേ - ശുദ്ധസത്യമേ; 
ഇവനോടുദിയാതെ - അങ്ങ്‌ ഇവനില്‍നിന്നും വേര്‍പെടാതെ; ഒന്നായിരിക്കും 
- സദാ ഒന്നായിത്തന്നെ വര്‍ത്തിക്കും; അയ്യോ - കഷ്ടം; ഗതിയില്ല - അത 
ല്ലാതെ വേറെ ഗതിയില്ല; നിന്മെയ്‌ പതിയെത്തന്നെന്‍ - അങ്ങയുടെ സ്വരൂപ 
വുമായി ചേരത്തക്കവണ്ണം എന്റെ പതിയേ - പശുപതിയായി വിളങ്ങുന്ന 
അല്ലയോ ഭഗവന്‍; പശുത്വമറു - ജീവത്വം നശിപ്പിച്ചു ്രഹ്മത്വം അരുളേണമേ. 
അങ്ങനെ ഏകീഭവിച്ചുണ്ടാകുന്ന അനുഭവമാണെന്റെ സ്വരൂപമെന്നെനി 
ക്കറിയാന്‍ കഴിഞ്ഞാല്‍ ശുദ്ധസത്യമേ, അങ്ങ്‌ ഇവനില്‍നിന്നും വേര്‍പെടാതെ 
സദാ ഒന്നായിത്തന്നെ വര്‍ത്തിക്കും. കഷ്ടം, അതല്ലാതെ വേറെ ഗതിയില്ല. 
അങ്ങയുടെ സ്വരൂപവുമായി ചേരത്തക്കവണ്ണം പശുപതിയായി വിളങ്ങുന്ന 
അല്ലയോ ഭഗവന്‍, എന്റെ ജീവത്വം നശിപ്പിച്ചു (്രഹ്മത്വം അരുളേണമേ. 


പശുപതിയും പശുക്കളും 
ഭഗവാന്‍ പശുപതിയാണ്‌. ഇവിടത്തെ പശുക്കളാണ്‌ ജീവന്മാര്‍. പുറമേ 
വിഷയങ്ങളാകുന്ന പുല്ലുമേഞ്ഞ്‌ അവ സദാ സഞ്ചരിക്കുന്നു. ഭഗവാനാണു 


സ്വാനുഭവഗീതി? 425 
പശുക്കളുടെ പതി. സങ്കല്പങ്ങളാകുന്ന കയറുകൊണ്ടു ബന്ധിച്ച്‌ ഭഗവാന്‍ 
ഇവയെ മേച്ചു നടക്കുന്നു. പശുക്കള്‍ക്ക്‌ ഈ ബന്ധത്തില്‍നിന്നും വേര്‍പെ 
ടാന്‍ ഒരു വഴിയേ ഉള്ളു. എല്ലാം പതിയുടെ കാല്‍ക്കല്‍ അര്‍പ്പിച്ചിട്ട സ്വന്തം 
വ്യക്തിത്വത്തെ പതിയുടെ സ്വരൂപത്തോടുചേര്‍ത്ത്‌ ഒന്നാക്കിത്തീര്‍ക്കുക. ഒരി 
ക്കലതു സാധിച്ചാല്‍ പിന്നെയെന്നും ആ ശുദ്ധസത്യമായിത്തന്നെ കഴിയാം. 
ജീവത്വമവസാനിപ്പിച്ച്‌ അതു സാധിപ്പിച്ചു തരണേയെന്നാണു ഭക്തന്‍ അപേ 
ക്ഷിച്ചിരിക്കുന്നത്‌. 

സര്‍വത്ര നിറഞ്ഞ അവനവന്റെ ഉള്ളിലും സദാ പ്രകാശിക്കുന്ന പതി 
യാണു സത്യമെന്നറിയാതെ പലരും പലതും തിരഞ്ഞു വാദകോലാഹലങ്ങ 
ളില്‍പ്പെട്ടുഴലുന്നു എന്നാണിനി പ്രതിപാദിക്കുന്നത്‌:- 


53. പതിയെന്നറിയാതെന്‍- 
പതിയേ! നിന്നെത്തിരഞ്ഞു പലരുമിതാ 
മതികെട്ടൊന്നിലുമില്ലാ- 
തതിവാദംകൊണ്ടൊഴിഞ്ഞു പോകുന്നു. 
എന്‍പതിയേ - എന്റെ നാഥനായ അല്ലയോ ഭഗവന്‍; പതിയെന്നറിയാതെ 
- നാഥന്‍ ഉള്ളില്‍തന്നെ ഉണ്ടെന്നറിയാതെ; പലരുമിതാ - പലരും ഈ ലോക 
ത്തില്‍; നിന്നെത്തിരഞ്ഞു - അങ്ങയെ അന്വേഷിച്ച്‌; മതികെട്ട്‌ - കാണാന്‍ 
കഴിയാതെ ബുദ്ധിമുട്ടി; ഒന്നിലുമില്ലാതെ - ഒന്നിലും മനസുറയ്ക്കാതെ; അതി 
വാദംകൊണ്ട്‌ - കുയുക്തികളിലും വാദങ്ങളിലും ചെന്നുപെട്ട്‌ു; അഴിഞ്ഞുപോ 
കുന്നു - ജീവിതത്തെ നശിപ്പിക്കുന്നു. 
എന്റെ നാഥനായ അല്ലയോ ഭഗവന്‍, നാഥന്‍ ഉള്ളില്‍ തന്നെ ഉണ്ടെന്ന 
റിയാതെ പലരും ഈ ലോകത്തില്‍ അങ്ങയെ അന്വേഷിച്ചു കാണാന്‍ കഴി 
യാതെ ബുദ്ധിമുട്ടി ഒന്നിലും മനസുറയ്ക്കാതെ കുയുക്തികളിലും വാദങ്ങ 
ളിലും ചെന്നുപെട്ട ജീവിതത്തെ നശിപ്പിക്കുന്നു. 


അതിവാദദോഷം 


ആത്മസത്യം ശുദ്ധബോധസ്വരൂപമായി സകലരുടെയും ഉള്ളില്‍ സദാ 
തെളിഞ്ഞുവിളങ്ങുന്നു. അവനവന്‍ തന്നെ കൃത്രിമമായ മറയുണ്ടാക്കി ആ 
സത്യത്തെ മറിച്ചിരിക്കുകയാണ്‌. സ്വയം മറ മാറ്റി ആ സത്യത്തെ അനുഭവിക്കു 
മ്പോള്‍ മാത്രമേ സംശയം മുഴുവന്‍ മാറിക്കിട്ടു. വെറും യുക്തികൊണ്ടുമാശ്രം 
സത്യം സംശയാതീതമായി തെളിയുകയില്ല. പക്ഷേ ചിലര്‍ അനുഭവത്തിനായി 
യത്നിക്കാനേ തയാറില്ല. അവര്‍ യുക്തിചിന്തകൊണ്ടും വാദംകൊണ്ടും സത്യം 
കണ്ടെത്താന്‍ മുതിരുന്നു. അതിന്റെ ഫലമായി അവരുടെ മനസ്സിന്‌ ഒന്നിലും 
ഉറയ്ക്കാന്‍ കഴിയുന്നില്ല. ഒരുവന്റെ യുക്തി കേള്‍ക്കുമ്പോള്‍ അതു ശരിയെന്നു 
തോന്നും. കുറേക്കൂടി സമര്‍ഥനായ മറ്റൊരാള്‍ ആ യുക്തിയെ എതിര്‍ത്തു 
തോല്പിക്കുമ്പോള്‍ അതു ശരിയെന്നു തോന്നും. യുക്തി ബുദ്ധിക്കനുസരിച്ചു 
മാറുന്നതാണ്‌. പ്രത്യക്ഷാനുഭവം ആര്‍ക്കും നിഷേധിക്കാവുന്നതല്ലല്ലോ. അനു 
ഭവത്തിന്റെ മാര്‍ഗം പിന്‍തുടരാത്തവര്‍ക്ക്‌ ഒരിക്കലും സത്യം തെളിയുകയില്ല. 


426 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 





ആത്മാവു തെളിയുന്നതോടെ ജഡമെല്ലാം ഓഹരിവച്ചു പിരിഞ്ഞു 
പോകും. വസ്തു ഒന്നേയുള്ളു എന്നു തെളിയുകയും ചെയ്യും. ഇക്കാര്യമാ 
ണിനി വെളിപ്പെടുത്തുന്നത്‌:- 


54. പോകും മണ്ണൊടുതീ നീ- 
രോഹരിപോലെ മരുത്തിനൊടു വെളിയും 
നാകമൊടൊരു നരകം പോ- 
യേകമതായ്‌ ഹാ! വിഴുങ്ങിയടിയനെ നീ. 
മണ്ണൊടുതീ നീര്‍ - മണ്ണ്‌, തീയ്‌, വെള്ളം എന്നിവയും; മരുത്തിനൊടു 
വെളിയും - കാറ്റു, ആകാശം ഇവയും; ഓഹരി പോലെ - ആത്മദര്‍ശനത്തില്‍ 
ഭാഗംവച്ചുപിരിയുന്നതുപോലെ പിരിഞ്ഞു; പോകും - ഒഴിഞ്ഞുമാറും; നാക 
മൊടൊരു നരകംപോയ്‌ - സ്വര്‍ഗവും നരകവും എല്ലാം അകലും; ഹാ - 
ആശ്ചര്യം; അടിയനെ നീ വിഴുങ്ങി - ജീവനായി മാറിനിന്ന ഈ ഭക്തനെ പര 
മാത്മാവായ അവിടുന്നു സ്വസ്വരുപത്തില്‍ അലിയിച്ചുചേര്‍ത്ത്‌; ഏകമതായ്‌ - 
എല്ലാം സത്യസ്വരുപമായി ഒന്നുമാത്രമായി മാറിയിരിക്കുന്നു. 
മണ്ണ്‌, തീയ്‌, വെള്ളം എന്നിവയും കാറ്റ്‌, അകാശം ഇവയും ആത്മദര്‍ശ 
നത്തില്‍ ഭാഗംവച്ചു പിരിയുന്നതുപോലെ പിരിഞ്ഞ്‌ ഒഴിഞ്ഞുമാറും. സ്വര്‍ഗവും 
നരകവും എല്ലാം അകലും. ജീവനായി മാറിനിന്ന ഈ ഭക്തനെ പരമാത്മാ 
വായ അവിടുന്ന സ്വസ്വരൂപത്തില്‍ അലിയിച്ചു ചേര്‍ത്ത്‌ എല്ലാം സത്യസ്വരൂ 
പമായി ഒന്നുമാത്രമായി മാറിയിരിക്കുന്നു. 


ഏകമതായ്‌ 


ജഡം, ചേതനം എന്നിങ്ങനെ രണ്ടുണ്ടെന്ന്‌ സത്യാന്വേഷണാരംഭത്തില്‍ 
തോന്നുന്നുണ്ട്‌. ആത്മാവിനു മായകൊണ്ടു വന്നുചേര്‍ന്ന ദേഹബന്ധമാണി 
തിനു കാരണം. ദേഹബന്ധത്തോടെ സ്വര്‍ഗനരകാദിലോകാനുഭവങ്ങളും 
വന്നുചേരുന്നു. ആത്മാനുഭവരുപമായ സമാധി അനുഭവിക്കുന്നതോടെ ശരീ 
രഘടകങ്ങളായ പഞ്ചഭൂതങ്ങള്‍ പൂര്‍ണമായും ആത്മാവിലെ മായാ ദൃശ്യങ്ങ 
ളാണെന്നു വെളിപ്പെടും. തുടര്‍ന്ന്‌ സ്വര്‍ഗനരകാദിലോകങ്ങളും കാനല്‍ജലം 
പോലെ മാഞ്ഞുപോകും. എന്തിനേറെ, ഞാന്‍, ഞാന്‍ എന്നിങ്ങനെ ഭേദ 
ബുദ്ധിയുളവാക്കിക്കൊണ്ടു സ്ഫുരിക്കുന്ന ജീവഭാവം പോലും അഖണ്ഡ 
ബോധത്തില്‍ ലയിച്ച്‌ ഇല്ലാതാകും. കേവലം അഖണ്ഡബോധം മാശ്രം അവ 
ശേഷിക്കും. ഇതാണു മോക്ഷം. അനുഭവിക്കാതെ ഇതെങ്ങനെ അറിയാന്‍ 
കഴിയും. വസ്തു ഒന്നേയുള്ളു. അല്പംപോലും രണ്ടില്ല. ഇതാണു പരമ 
സത്യം. 

പുറമേ പലതു കാണുന്നവര്‍ക്ക്‌ ആദിയോ മദ്ധ്യമോ അന്തമോ കാണാ 
നില്ലാത്ത ഈ ദൃശ്യപ്രപഞ്ചത്തില്‍ ഒന്നും പിടികിട്ടുകയില്ല. എന്നാല്‍ ദൃശ്യ 
ങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട്‌ അഖണ്ഡബോധം തെളിയുന്നതോടെ “എല്ലാം ഒന്ന്‌” 
എന്ന സത്യം സൂര്യനെപ്പോലെ അനുഭവപ്പെടുകയും ചെയ്യും. ഇക്കാര്യമാ 
ണിനി പറയുന്നത്‌:- 


സ്വാന്യഭവഗീതി 427 
55. അടിയൊടുമുടിനടുവറ്റെന്‍- 
പിടിയിലൊതുങ്ങാതിരുന്നു പല പൊരുളും 
വടിവാക്കിക്കൊണ്ടന്ന- 
ന്നടിയോടൊന്നിച്ചൊഴിഞ്ഞു വരുമൊന്നേ. 
പല പൊരുളും - പുറമേ കാണുന്ന പലതും; അടിയൊടുമുടിനടുവറ്റ്‌ - 
ആദിയോ അന്തമോ മദ്ധ്യമോ തിരിച്ചറിയാന്‍ വയ്യാത്തവിധം; എന്‍ പിടിയില 
ടങ്ങാതിരുന്നു - എന്റെ അറിവില്‍നിന്നും അകന്നുനിന്നിരുന്നു; വടിവാക്കി 
ക്കൊണ്ട്‌ - എന്നാല്‍ എല്ലാ ബോധസ്വരുപമാണെന്നു കാണിച്ചുതന്നുകൊണ്ട്‌; 
അന്നന്ന്‌ - അപ്പോഴപ്പോള്‍; അടിയോടൊന്നിച്ചൊഴിഞ്ഞ്‌ - അവയുടെ അടി 
സ്ഥാനമായ അവിദ്യയോടൊപ്പം ഒഴിഞ്ഞുമാറി; വരുമൊന്നേ - അവയുടെ 
സ്ഥാനത്ത്‌ തെളിഞ്ഞ്‌ ഒരു വസ്തുതന്നെ കാണാറായി. 
പുറമേ കാണുന്ന പലതും ആദിയോ അന്തമോ മദ്ധ്യമോ തിരിച്ചറിയാന്‍ 
വയ്യാത്തവിധം എന്റെ അറിവില്‍ നിന്നും അകന്നുനിന്നിരുന്നു. എന്നാല്‍ എല്ലാം 
ബോധസ്വരുപമാണെന്നു കാണിച്ചുതന്നുകൊണ്ട്‌ അപ്പോഴപ്പോള്‍ അവയുടെ 
അടിസ്ഥാനമായ അവിദ്യയോടൊപ്പം ഒഴിഞ്ഞുമാറി അവയുടെ സ്ഥാനത്ത്‌ 
തെളിഞ്ഞ്‌ ഒരേ വസ്തുതന്നെ കാണാറായി. 


വരുമൊന്നേ 


പലതു കാണുന്നതിന്റെ രഹസ്യം പുറമേ അന്വേഷിച്ചാല്‍ ഒന്നും പിടി 
കിട്ടുകയില്ല. ദേശകാലങ്ങളെ ആധാരമാക്കിയാണല്ലോ പുറമേയുള്ള അന്വേ 
ഷണം. എന്നാല്‍ ദേശകാലങ്ങളുടെ ആദിയോ അന്തമോ മദ്ധ്യമോ ആര്‍ക്കെ 
ങ്കിലും പുറമേ നോക്കി കണ്ടെത്താന്‍ കഴിയുമോ? അതു സാധ്യമല്ലെങ്കില്‍ 
പലതായി കാണപ്പെടുന്ന ഈ പ്രപഞ്ചം എന്ന്‌ എവിടെ തുടങ്ങിയെന്നോ 
എന്ന്‌ എവിടെ ഒടുങ്ങുമെന്നോ എങ്ങനെ നിര്‍ണയിക്കാന്‍ കഴിയും? എന്നാല്‍ 
ഉള്ളിലേക്കു തിരിഞ്ഞു സത്യം തിരയുന്നയാള്‍ക്ക്‌ ബോധസ്വരുപമായ 
ആത്മാവു വ്യക്തമാകുന്നതോടെ എല്ലാം അതുതന്നെ എന്നറിയാറാകുന്നു. 
തുടര്‍ന്ന്‌ അഖണ്ഡബോധസ്ധരുപമായ ഒരേ വസ്തുതന്നെയാണ്‌ പ്രപഞ്ചമായി 
കാണപ്പെടുന്നതെന്ന അദ്വൈതബോധവും ദ്ൃഡ്രമായിത്തീരുന്നു. 


ഒരിക്കവും പലതുകണ്ടു ശ്രമിക്കരുതെന്നും ഇക്കണ്ടതെല്ലാം ഒന്നാണെ 
ന്നനുഭവിച്ചറിയണമെന്നും സത്യാന്വേഷികളോടാവശ്യപ്പെടുകയാണടുത്ത 
തില്‍:- 


56. ഒന്നെന്നും രണ്ടെന്നും 
നിന്നിവനെന്നും പറഞ്ഞു പതറരുതേ 
ഇന്നിക്കണ്ടവയെല്ലാം 
നിന്നോടൊന്നായ്‌ വരുന്നു കളവല്ലേ. 
ഒന്നെന്നും രണ്ടെന്നും - ഇതൊന്ന്‌ അതു രണ്ട്‌ എന്നിങ്ങനെ വേര്‍തി 
രിച്ചും; നിന്നിവനെന്നും പറഞ്ഞ്‌ - നീ, ഇവന്‍ എന്നിങ്ങനെ വേര്‍തിരിച്ചുകണ്ടും; 
പതറരുതേ - പരിഭ്രമിക്കാനിടവരരുത്‌ ഇന്നിക്കണ്ടവയെല്ലാം - ഒന്നും രണ്ടു 


428 ശ്രീനാരായണ ഗുരുദേവഷക്യതികള്‍ സന്മുര്ണഷ്യാക്യാനം - ഭാഗം 7 


മായും നീയും ഇവനുമായും പലതായി വേര്‍തിരിഞ്ഞു കാണുന്നതെല്ലാം; 

നിന്നോടൊന്നായ്‌ വരുന്നു - സത്യാന്വേഷിയുടെ ആത്മസ്വരൂപം തന്നെയാ 

ണെന്ന്‌ അനുഭവത്തില്‍ തെളിയുന്നു; കളവല്ലേ - ഇതു പരമ്പരയായി അനുഭ 

വിച്ചറിഞ്ഞ സത്യമാണ്‌. 

ഇതൊന്ന്‌ അതു രണ്ട്‌ എന്നിങ്ങനെ വേര്‍തിരിച്ചും നീ, ഇവന്‍ എന്നി 

ങ്ങനെ വേര്‍തിരിച്ചുകണ്ടും പരിശ്രമിക്കാന്‍ ഇടവരരുത്‌. ഒന്നും രണ്ടുമായും 
നീയും ഇവനുമായും വേര്‍തിരിഞ്ഞു കാണുന്നതെല്ലാം സത്യാന്വേഷിയുടെ 
ആത്മസ്വരുപം തന്നെയാണെന്ന്‌ അനുഭവത്തില്‍ തെളിയുന്നു. ഇതു പരമ്പര 
യായി അനുഭവിച്ചറിഞ്ഞ സത്യമാണ്‌. 


കളവല്ലേ 

ബോധഘനമായ സത്യം ഉള്ളില്‍ തിരഞ്ഞു കണ്ടെത്തുന്നതോടെ പല 
തായി കാണുന്നതെല്ലാം സത്യാന്വേഷിയുടെ ആത്മാവായ സത്യത്തിന്റെ രൂപാ 
ന്തരം തന്നെയാണെന്നു തെളിയുന്നു. ഒരേ വസ്തു അജ്ഞതനിമിത്തം പല 
തായി ഞാനെന്നും നീയെന്നുമുള്ള ഭേദത്തോടെ കാണാറാകുന്നു. അജ്ഞാനം 
മാറുന്നതോടെ എല്ലാം ഒന്നെന്നും തെളിയുന്നു. എത്ര പറഞ്ഞാലും അനുഭ 
വിച്ചറിയാത്തിടത്തോളം ഈ സത്യസ്ഥിതി വിശ്വസിക്കാന്‍ പ്രയാസമാണ്‌. 
എന്നാല്‍ സാധാനാനുഷ്ഠാനങ്ങളില്‍ക്കൂടി അജ്ഞതയകറ്റിയിട്ടുള്ള ധീര 
ന്മാര്‍ക്ക്‌ ലോകാരംഭം മുതല്‍ ഇക്കാര്യം പരമ്പരയായി അനുഭവിച്ചറിയാന്‍ 
കഴിഞ്ഞിട്ടുണ്ട്‌. അതുകൊണ്ട്‌ ഇതില്‍ കവിഞ്ഞൊരു സത്യം ഇല്ലെന്നു തീര്‍ത്തു 
തന്നെ പറയാം. 


അദ്വൈതസത്യം സാക്ഷാത്കരിക്കുന്നതോടെ കാലത്തിന്റെ വേര്‍തിരി 
വുപോലും ഇല്ലാതാകും. ബ്രഹ്മസത്യം കാലാതീതമാണെന്നത്രേ അടുത്ത 
പദ്യം വിവരിക്കുന്നത്‌:- 


57. അല്ലെന്നും പകലെന്നും 
ചൊല്ലും പൊരുളും കടന്ന സുന്ദരമേ! 
കൊല്ലെന്നോടുയിരേക്കൊ- 
ണ്ടല്ലേ നീ കൈവിലയ്ക്കുതാനയ്യോ! 
അല്ലെന്നും പകലെന്നും - രാത്രിയെന്നും പകലെന്നും; ചൊല്ലും 
പൊരുളും - വേര്‍തിരിയുന്ന കാലത്തെയും; കടന്ന സുന്ദരമേ - കടന്നു 
നില്‍ക്കുന്ന ആനന്ദസ്വരുപമായ സത്യമേ; കൊല്ല്‌ - ജീവത്വത്തെ ഇല്ലാതാക്കൂ; 
നീ കൈവിലയ്ക്കു താന്‍ - നീ വെറുതെ അജ്ഞാനം കടം വാങ്ങിയല്ലേ; 
എന്നോടുയിരേക്കൊണ്ടല്ലേ - “ഞാന്‍' എന്ന ജീവഭാവത്തോടൊപ്പം പ്രാണനെ 
സ്പന്ദിപ്പിച്ചത്‌; അയ്യോ - കഷ്ടം. 
രാത്രിയെന്നും പകലെന്നും വേര്‍തിരിയുന്ന കാലത്തെയും കടന്നു 
നില്‍ക്കുന്ന ആനന്ദസ്വരൂപമായ സത്യമേ, ജീവത്വത്തെ ഇല്ലാതാക്കൂ. നീ 
വെറുതേ അജ്ഞാനം കടം വാങ്ങിയല്ലേ “ഞാന്‍” എന്ന ജീവഭാവത്തോടൊപ്പം 
പ്രാണനെ സ്പന്ദിപ്പിച്ചത്‌? കഷ്ടം. 


സ്വാന്യഭവഗീതി? 429 


കാലാതീതമാണു സതൃം 


പരമാത്മാവ്‌ കാലാതീതമായ സത്യമാണ്‌. മായാസ്പന്ദനം ഉണ്ടെന്നു 
തോന്നിക്കുന്ന ഒരു പ്രതിഭാസം മാത്രമാണു കാലം. അന്വേഷിച്ചു ചെന്നാല്‍ 
ബോധത്തിന്റെ വെറും സങ്കല്‍പത്തില്‍ കവിഞ്ഞ്‌ കാലം എന്നൊരു പദാര്‍ഥം 
ഇല്ലെന്നു തെളിയും. ശുദ്ധമായ ബോധം അതിന്റെ കാലാതീതമായ ആന 
ന്ദസ്വരൂപം മറന്നു സങ്കല്‍പങ്ങളെ പൊന്തിക്കുന്നതോടെയാണു കാലവും ജീവ 
ഭാവവും ആരംഭിക്കുന്നത്‌. സങ്കല്‍പസ്വരൂപിയാണു ജീവന്‍. ഞാന്‍ വേറെ, 
ഞാന്‍ വേറെ എന്ന സകങ്കല്‍പമാണതിന്റെ ആരംഭം. ഈ സങ്കല്‍പം മാറി 
യാല്‍ അതോടെ ജീവത്വം അസ്തമിക്കും. ര്രഹ്മത്വം അവശേഷിക്കുകയും 
ചെയ്യും. ആനന്ദസ്വരൂപമായ വസ്തു അജ്ഞതയില്‍നിന്നും കടംവാങ്ങി അനു 
ഭവിക്കുന്നതാണു ജീവത്വം. പ്രാണസ്പന്ദനംതന്നെയാണു ജീവഭാവം. ഓരോ 
പ്രാണസ്പന്ദനവും ജീവഭാവം ഉള്‍ക്കൊള്ളുന്നു. ഈ വന്നുകേറിയ സ്ഥിതി 
ഒഴിച്ചുമാറ്റി യഥാര്‍ഥരൂപം വെളിപ്പെടുത്തി അനുഗ്രഹിക്കണമെന്നാണു ഭക്തന്‍ 
അപേക്ഷിച്ചിരിക്കുന്നത്‌. 

പരബ്രഹ്മം ഉള്ളിലും പുറത്തും നിറഞ്ഞുതിങ്ങുന്നു. എന്നിട്ടും ജീവനു 
പൂര്‍ണമായും അതില്‍ ഏകീഭവിക്കാന്‍ കഴിയുന്നില്ല. ഈ ദുര്‍ഘടസ്ഥിതി 
യാണ്‌ അടുത്ത പദ്യത്തില്‍ വിവരിക്കുന്നത്‌:- 


58. അയ്യോ! നീയെന്നുള്ളും 
പൊയ്യേ! പുറവും പൊതിഞ്ഞുപോകുന്നു 
മെയ്യാറാനായ്‌ വന്നേന്‍ 
കൈയേന്തിക്കൊണ്ടൊഴിഞ്ഞു പോകുന്നൂ. 
അയ്യോ-ആശ്ചര്യം; നീയെന്നുള്ളും-ഭഗവാന്‍ എന്റെ ഉള്ളും; പുറവും 
പൊയ്യേ-പുറവും ഇല്ലാതാക്കി; പൊതിഞ്ഞുപോകുന്നു-ഇടതിങ്ങി നിറയുന്നു; 
മെയ്യാറാനായ്‌ വന്നേന്‍-എങ്കിലും ദേഹബോധം പൂര്‍ണമായി ഉപശമിക്കുന്നില്ല; 
കൈയേന്തിക്കൊണ്ടൊഴിഞ്ഞു പോകുന്നേന്‍-ഭഗവത്‌ സ്വരൂപത്തില്‍ പറ്റിനി 
ന്നുകൊണ്ടു “ഞാന്‍ വേറെ യെന്നു ഭാവനചെയ്തു മാറിക്കളയുന്നു. 
ആശ്ചര്യം, ഭഗവാന്‍ എന്റെ ഉള്ളും പുറവും ഇല്ലാതാക്കി ഇടതിങ്ങി നിറ 
യുന്നു. എങ്കിലും ദേഹബോധം പൂര്‍ണമായി ഉപശമിക്കുന്നില്ല. ഭഗ 
വത്സ്വരുപത്തില്‍ പറ്റി നിന്നുകൊണ്ട്‌ “ഞാന്‍ വേറെ” എന്നു ഭാവനചെയ്തു 
മാറിക്കളയുന്നു. 


സവികല്‍പാനുഭവം 


ബ്രഹ്മാനുഭവം സവികല്‍പമായും നിര്‍വികല്‍പമായും സംഭവിക്കുന്നു. 
നിര്‍വികല്‍പമാണു പൂര്‍ണാനുഭവം. നിര്‍വികല്‍പത്തിലെത്തുന്നതിനു 
മുന്‍പുള്ള അനുഭവദശയാണു സവികല്‍പം. ജീവസങ്കല്‍പം പാടെ ഒഴിഞ്ഞു 
പോകുന്ന അനുഭവദശയാണു നിര്‍വികല്‍പം. വെള്ളത്തില്‍ തിരയെന്നപോലെ 
ജീവസങ്കല്‍പം അല്‍പമൊക്കെ അവശേഷിക്കവേ തന്നെയുണ്ടാകുന്ന ആത്മാ 
നുഭവമാണു സവികല്‍പം. വികല്‍പത്തോടുകൂടിയതു സവികല്‍പം. സവി 


430 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





കല്‍പാനുഭവത്തില്‍തന്നെ ബ്രഹ്മം സര്‍വവ്യാപിയാണെന്നു സംശയമെന്യേ 
തെളിയുന്നു. ജീവനായ “ഞാന്‍” അതിലെ വെറും ഒരോളം മാത്രമാണെന്നും 
കാണുന്നു. എങ്കിലും “ഞാന്‍” വേറെ എന്ന തോന്നല്‍ പൂര്‍ണമായി ഉപശമി 
ക്കുന്നില്ല. 

സവികല്‍പാനുഭവം ചിരകാലം അഭ്യസിച്ചാല്‍ ക്രമേണ നിമ്നോന്നത 
സങ്കല്‍പങ്ങളെല്ലാമകന്നു നിര്‍വികല്‍പാനുഭവം വന്നുചേരുന്നു. അക്കാര്യമാ 
ണിനി വിവരിക്കുന്നത്‌:- 


59. കുന്നും മലയുമിതെല്ലാ- 
മൊന്നായ്‌ പൊന്നടിക്കുകൂട്ടാക്കി 
നിന്നപ്പോളടിയോടെന്‍- 
പൊന്നിന്‍കൊടികൊണ്ടമഴ്ന്നതെന്തയ്യോ! 


കുന്നും മലയും-പൊങ്ങിയും താണും വരുന്ന സങ്കല്‍പങ്ങള്‍; ഇതെ 
ല്ലാം-എല്ലാംതന്നെ; ഒന്നായ്‌-ഒരുമിച്ചു; പൊന്നടിക്കുകൂട്ടാക്കി--ഭഗവത്സ്വരൂപ 
മാണെന്നു ഭാവന ചെയ്തുറപ്പിച്ച്‌; നിന്നപ്പോള്‍-സമാധിയില്‍ ലയിച്ചപ്പോള്‍; 
അടിയോടെ-സമ്പൂര്‍ണമായി; എന്‍ പൊന്നിന്‍ കൊടി-എന്റെ സര്‍വസ്വമായ 
ഭഗവദ്രുപം; കൊണ്ടമഴ്ന്നു-എല്ലാ സങ്കല്‍പങ്ങളെയും തന്നിലമര്‍ത്തി വെളി 
വായി; അതെന്തയ്യോ-അതെന്തൊരാശ്ചര്യം! 
പൊങ്ങിയും താണും വരുന്ന സങ്കല്‍പങ്ങള്‍ എല്ലാം തന്നെ ഒരുമിച്ച്‌ 
ഭഗവത്സ്വരുപമാണെന്നു ഭാവന ചെയ്തുറപ്പിച്ചു സമാധിയില്‍ ലയിച്ചപ്പോള്‍ 
സമ്പൂര്‍ണമായി എന്റെ സര്‍വസ്വമായ ഭഗവ്രദൂപം എല്ലാ സങ്കല്‍പങ്ങളും തന്നി 
ലമര്‍ത്തി വെളിവായി. അതെന്തൊരാശ്ചര്യം! 


നിര്‍വികല്‍പാനുഭവം 


സവികല്‍പാനുഭവത്തില്‍ പൊങ്ങിയും താണും ഇടയ്ക്കിടെ വെളിപ്പെ 
ടുന്ന സങ്കല്‍പങ്ങള്‍കൂടി മറഞ്ഞ്‌ ആനന്ദസ്വരൂപമായ അഖണ്ഡബോധം മാത്രം 
വെളിവാകുന്നതാണ്‌ നിര്‍വികല്‍പാനുഭവം. നിര്‍വികല്‍പസമാധിയില്‍ “ഞാന്‍' 
എന്ന ജീവബോധത്തിന്റെ വേര്‍തിരിഞ്ഞ നിലയും പാടെ അസ്തമിക്കുന്നു. 
അതാണ്‌ “അടിയോടെ” എന്ന പദം കൊണ്ടു സുപിപ്പിച്ചിരിക്കുന്നത്‌. ഇവിടെ 
അഖണ്ഡാനന്ദബോധം മാത്രം സ്വയം പ്രകാശിച്ചു വിളങ്ങുന്നു. ഈ അനുഭ 
വദശയെക്കുറിച്ച്‌ ആശ്ചര്യമാശ്ചര്യമെന്നല്ലാതെ എന്തു പറയാന്‍? സവികല്‍പ 
നിര്‍വികല്‍പസമാധികളെക്കുറിച്ചു കൂടുതല്‍ അറിയാന്‍ 'ദര്ശനമാല'യിലെ 
യോഗദര്‍ശനം വായിച്ചുനോക്കേണ്ടതാണ്‌. 


സവികല്‍പനിര്‍വികല്‍പാനുഭവങ്ങള്‍ വശത്തായി വ്യക്തമായ വസ്തു 
ബോധം വന്ന ജ്ഞാനിക്ക്‌ വ്യവഹാരദശയിലും സര്‍വ്രത ആ സത്യത്തെ 
ചിന്തചെയ്യാന്‍ കഴിയുന്നു. ഒരിക്കല്‍ വെളിപ്പെട്ടാല്‍ ആത്മസത്യം പിന്നെ ഒരു 
കാരണത്താലും പാടെ അകന്നുപോവുകയില്ലെന്നാണു ശാസ്ത്രനിയമം. 
പിന്നെ അതു നിരന്തരം അഹന്തയെ ഉപശമിപ്പിച്ചു കൊണ്ടിരിക്കും. ഇക്കാര്യം 
വെളിപ്പെടുത്തിക്കൊണ്ടു ഗുരുദേവന്‍ കൃതി ഉപസംഹരിക്കുന്നു:- 


സ്ഥനുഭവഗിത? 431 


60. എന്തയ്യോ! നീയെന്നും 
ചിന്തിയ്ക്കണയുന്നൊഴിഞ്ഞ ചിന്മയമേ! 
വെന്തറ്റീടുമഹന്ത- 
യ്ക്കന്തിപ്പിരയേയണിഞ്ഞ കോമളമേ! 
എന്തയ്യോ-എന്തൊരാശ്ചര്യം; ഒഴിഞ്ഞ ചിന്മയമേ-സമാധിവിട്ടുണരുന്ന 
തോടെ മറയുന്ന ശുദ്ധസത്യമേ; നീയെന്നും-നീ എപ്പോഴും; ചിന്തയ്ക്കണയു 
ന്നു-വ്യവഹാരദശയിലും ഭാവനയില്‍ പ്രതിബിംബിച്ചു നില്‍ക്കുന്നു; വെന്ത 
റ്റീടുമഹന്തയ്ക്ക്‌-സംസാരക്ലേശത്തില്‍ ഉരുകുന്ന ജീവന്‍; അന്തിപ്പിറയേയണി 
ഞ്ഞ-പ്രകാശമയമായ ചന്ദ്രക്കലയെ അണിയിച്ച; കോമളമേ-ശുദ്ധാനന്ദസ്വരു 
പമായ സത്യമേ, നിന്നെ ഞാന്‍ സദാ ഭജിക്കുന്നു. 
എന്തൊരാശ്ചര്യം? സമാധിവിട്ടുണരുന്നതോടെ മറയുന്ന ശുദ്ധസത്യമേ, 
നീ എപ്പോഴും വ്യവഹാരദശയിലും ഭാവനയില്‍ പ്രതിബിംബിച്ചു നില്‍ക്കുന്നു. 
സംസാരക്ലേശത്തില്‍ ഉരുകുന്ന ജീവന്‍ പ്രകാശമായമായ ചന്ദ്രക്കലയെ അണി 
യിച്ച ശുദ്ധാനന്ദസ്വരുപമായ സത്യമേ, നിന്നെ ഞാന്‍ സദാ ഭജിക്കുന്നു. 


ജ്ഞാനിയുടെ ലോകവ്യവഹാരം 


നിര്‍വികല്‍പാനുഭവത്തില്‍ അഖണ്ഡബോധസത്യം സാക്ഷാത്കരി 
ക്കുന്ന യോഗിക്ക്‌ അതല്ലാതെ വേറെ സത്യമില്ലെന്നു സൂര്യതുല്യം തെളി 
യുന്നു. തുടര്‍ന്നു വ്യുത്ഥാനദശയില്‍ ലോകവ്യവഹാരങ്ങളിലേര്‍പ്പെടുമ്പോള്‍ 
പഴയപടി ജീവഭാവവും ജഡപ്രപഞ്ചവും അദ്ദേഹത്തിനനുഭവപ്പെടും. പക്ഷെ 
അവയൊക്കെ നിര്‍വികല്‍പ്പ സത്യത്തില്‍ ഒരു പൊരുളുമില്ലാതെ തോന്നുന്ന 
കാഴ്ചകളാണെന്നനുഭവിക്കാന്‍ കഴിയും. മരുഭൂമിയില്‍ വെള്ളമില്ലെന്നറിയു 
മ്പോള്‍ അവിടെ വെള്ളമുണ്ടെന്നു കണ്ടാലും അതു കള്ളമാണെന്നറിയുന്ന 
തുപോലെ, അങ്ങനെയുള്ള ജ്ഞാനിയുടെ അഹന്ത പ്രകാശമയമായി ശീത 
ഉമായി വര്‍ത്തിക്കും. ദുഃഖം ആ ജീവനെ സ്പര്‍ശിക്കുകയേയില്ല. ഇരുട്ടിലും 
അദ്ദേഹം വെളിച്ചം കാണുമെന്നു പ്രതിപാദിക്കാനാണ്‌ “അഹന്തയന്തിപ്പിറയ 
ണിയുന്നതായി” ചിത്രീകരിച്ചിരിക്കുന്നത്‌. 

ആദ്ധ്യാത്മികാനുഭുതിയുടെ പരമരഹസ്യങ്ങള്‍ ഉള്ളടക്കം ചെയ്തിരി 
ക്കുന്ന ഒരു വിശിഷ്ടകൃതിയാണു “സ്വാനുഭവഗീതി”. ഇതു രചിച്ച്‌ സത്യാന്വേ 
ഷികളെ അനുഗ്രഹിച്ച പരമഹംസന്റെ പാദങ്ങളില്‍ നമുക്കു ഭക്തിപൂര്‍വം 
പ്രണമിക്കാം. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


10 


പിണ്ഡനന്ദി 


ഗര്‍ഭത്തില്‍വച്ചു ഭഗവാനടിയന്റെ പിണ്ഡ- 
മെപ്പേരുമന്‍പൊടുവളര്‍ത്ത കൃപാലുവല്ലീ? 
കല്‍പ്പിച്ചപോലെവരുമെന്നു നിനച്ചുകണ്ടി- 
ട്ടര്‍പ്പിച്ചിടുന്നടിയനൊക്കെയുമങ്ങു ശംഭോ! 


മണ്ണും ജലംകനലുമംബരമോടു കാറ്റു- 
മെണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി 
ദണ്ഡപ്പെടുത്തുമൊരു ദേവതയിങ്കല്‍നിന്നെന്‍- 
പിണ്ഡത്തിനന്നമൃതുനല്‍കിവളര്‍ത്ത ശംഭോ! 


കല്ലിന്നകത്തു കുടിവാഴുമൊരല്‍പ്പജന്തു- 
വൊന്നല്ല നിന്റെ കൃപയിന്നറിയിച്ചിടുന്നു! 
അല്ലിക്കുടത്തിലമരുന്നമരേന്ദ്രനും മ 

റ്റെല്ലാരുമിങ്ങിതിലിരുന്നു വളര്‍ന്നിടുന്നു. 


ബന്ധുക്കളില്ല ബലവും ധനവും നിനയ്ക്കി- 
ലെന്തൊന്നുകൊണ്ടിതു വളര്‍ന്നതഹോ വിചിത്രം 
എന്തമ്പുരാന്റെ കളിയൊക്കെയിതെന്നറിഞ്ഞാ- 
ലന്ധത്വമില്ലതിനു നീയരുളീടു ശംഭോ! 


നാലഞ്ചുമാസമൊരുപോല്‍ നയനങ്ങള്‍വച്ചു 
കാലന്റെകയ്യിലണയാതെ വളര്‍ത്തി നീയേ 
കാലം കഴിഞ്ഞു കരുവിങ്കലിരുന്നു ഞാന- 
ക്കാലം നിനച്ചു കരയുന്നിതു കേള്‍ക്ക ശംഭോ! 


രേതസ്സുതന്നെയിതു രക്തമൊടുംകലര്‍ന്നു 
നാദം തിരണ്ടുരുവതായ്‌ നടുവില്‍കിടന്നേന്‍ 
മാതാവുമില്ലവിടെയന്നു പിതാവുമില്ലെന്‍- 
താതന്‍ വളര്‍ത്തിയവനാണിവനിന്നു ശംഭോ! 


അന്നുള്ളവേദന മറന്നതു നന്നുണര്‍ന്നാ- 
ലിന്നിങ്ങുതന്നെരിയില്‍ വീണു മരിക്കുമയ്യോ! 


പിണ്ഡനന്ദി 433 


പൊന്നപ്പനന്നു പൊറിവാതിലൊരഞ്ചുമിട്ടു 
തന്നിട്ടുതന്നെയിതുമിന്നറിയുന്നു ശംഭോ! 7 


എന്‍തള്ളയെന്നെയകമേ ചുമടായ്ക്കിടത്തി 

വെന്തുള്ളഴിഞ്ഞു വെറുതേ നെടുവീര്‍പ്പുമിട്ടു 

നൊന്തിങ്ങുപെറ്റു നരിപോലെകിടന്നു കൂവു- 
ന്നെന്താവതിങ്ങടിയനൊന്നരുളീടു ശംഭോ! 8 


എല്ലാമറിഞ്ഞു ഭഗവാനിവനിന്നെടുത്തു 

ചൊല്ലേണമോ ദുരിതമൊക്കെയകറ്റണേ നീ 
ഇല്ലാരുമിങ്ങടിയനങ്ങൊഴിയുന്നുവെങ്കി- 

ലെല്ലാം കളഞ്ഞെരുതിലേറിവരുന്ന ശംഭോ! 9 


വ്യാഖ്യാനം 


ദേഹബന്ധമാണു സംസാരബന്ധം. എങ്കിലും എല്ലാ ദേഹങ്ങളിലും 
ജീവാത്മരൂപത്തില്‍ ബ്രഹ്മം കുടികൊള്ളുന്നു. ദേഹങ്ങളെല്ലാം (്രഹ്മമിരി 
ക്കുന്ന പുരങ്ങളാണ്‌. ഈ പുരങ്ങളില്‍ ഇരിപ്പുറപ്പിച്ചിട്ടുള്ളവനായതുകൊണ്ടാണ്‌ 
ബ്രഹ്മത്തിനു പുരുഷന്‍ എന്നു പേരുണ്ടായത്‌. പക്ഷെ എല്ലാ പുരങ്ങള്‍ക്കും 
അവയിലിരിക്കുന്ന പുരുഷനെ വ്യക്തമായി കാട്ടിത്തരാനുള്ള കഴിവില്ല. മനു 
ഷ്യശരീരത്തിനുമാര്രം സൃഷ്ടികര്‍ത്താവ്‌ ആ കഴിവു പ്രത്യേക്മായി നല്‍കി. 
ഭാഗവതം പറയുന്നത്‌ പലതരം പുരങ്ങള്‍ നിര്‍മിച്ചിട്ടും ബ്രഹ്മാവിനു തൃപ്തി 
വന്നില്ലെന്നാണ്‌. ഒടുവില്‍ ബ്രഹ്മദര്‍ശനസമര്‍ഥമായ മനുഷ്യദേഹം സൃഷ്ടിച്ച്‌ 
അദ്ദേഹം സ്വയം സന്തുഷ്ടനായി. ഇത്ര വിലപ്പെട്ട ഈ മനുഷ്യദേഹം അത്ഭു 
തകരമാംവണ്ണം സൃഷ്ടിച്ച്‌ കാത്തുസൂക്ഷിച്ചു സംഭാവനചെയ്ത ആ ജഗദീ 
ശ്വരനോടു ജീവന്‍ നന്ദിപ്രകടിപ്പിക്കുന്നതാണ്‌ “പിണ്ഡനന്ദി” എന്ന ഗുരുദേവ 
കൃതിയിലെ പ്രതിപാദ്യവിഷയം. നന്ദി പ്രകടമാക്കുന്നതോടൊപ്പം ഇതില്‍ 
മോഹിച്ചുപോകാതെ ഈ ശരീരലാഭത്തിന്റെ പരമലക്ഷ്യമായ ആത്മദര്‍ശന 
ത്തിനു സഹായിക്കണേ എന്നു ജീവന്‍ പ്രാര്‍ഥിക്കുകയും ചെയ്യുന്നു. ശരീര 
രഹസ്യവും അതുകൊണ്ടു നേടേണ്ട അനുഭവരഹസ്യവും മനോഹരമായി 
വിവരിക്കുന്ന ഒന്‍പതു പദ്യങ്ങളുള്‍പ്പെട്ട ഒരു കൊച്ചു കൃതിയാണു “പിണ്ഡ 
നന്ദി'. ശരീരമാണു പിണ്ഡം. പിണ്ഡം കാത്തുസൂക്ഷിക്കുന്നതില്‍ ഭഗവാനോ 
ടുള്ള നന്ദി വെളിപ്പെടുത്തുന്ന കൃതിയായതുകൊണ്ട്‌ ഇതിനു “പിണ്ഡനന്ദി” 
എന്നു പേര്‍ നല്‍കപ്പെട്ടിരിക്കുന്നു. 

ഗര്‍ഭത്തില്‍വച്ചുതന്നെ ഈ ദേഹം നഷ്ടപ്പെടാവുന്നതേയുള്ളൂ. 
അങ്ങനെ സംഭവിക്കാതെ കാത്തുസൂക്ഷിക്കുന്നതു ഭഗവാന്‍മാത്രമാണ്‌. അതു 
കൊണ്ട്‌ താന്‍ ഈ ദേഹത്തെ സര്‍വാത്മനാ ഭഗവാനര്‍പ്പിക്കുന്നു എന്നാണ്‌ 
ജീവന്‍ ആദ്യമേതന്നെ അറിയിക്കുന്നത്‌:- 


1. ഗര്‍ഭത്തില്‍വച്ചു ഭഗവാനടിയന്റെ പിണ്ഡം- 
മെപ്പേരുമന്‍പൊടു വളര്‍ത്ത കൃപാലുവല്ലീ? 


74-2003 28 


434. ശീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം / 


കല്‍പ്പിച്ചപോലെ വരുമെന്നുനിനച്ചു കണ്ടി- 
ട്ടര്‍പ്പിച്ചിടുന്നടിയനൊക്കെയുമങ്ങു ശംഭോ! 
അടിയന്റെ -ഈ ഭക്തദാസന്റെ; പിണ്ഡം-ജീവിതയാത്രയ്ക്കു നിദാനമായ 

ദേഹം; ഗര്‍ഭത്തില്‍വച്ച്‌-ഗര്‍ഭത്തിലിരിക്കുമ്പോള്‍മുതല്‍; എപ്പേരും-എല്ലാവിധ 
ത്തിലും; അന്‍പൊട്‌-കാരുണ്യത്തോടെ; വളര്‍ത്ത-നഷ്ടപ്പെട്ടു പോകാതെ 
കാത്തു സൂക്ഷിച്ച; കൃപാലുവല്ലീ ഭഗവാന്‍ -കരുണാമയനല്ലേ ഭഗവാന്‍; 
ശംഭോ-മംഗളസ്വരുപിയായ അല്ലയോ ഭഗവന്‍; കല്‍പ്പിച്ചപോലെ വരുമെന്നു 
നിനച്ചുകണ്ടിട്ട-അതുകൊണ്ട്‌ അവിടുന്നു തീരുമാനിക്കുന്നതുപോലെ മാത്രമേ 
കാര്യങ്ങള്‍ നടക്കു എന്നു വ്യക്തമായി അറിഞ്ഞുകൊണ്ട്‌; അടിയന്‍ -ഈ ഭക്ത 
ദാസന്‍; ഒക്കെയും-ദേഹമുള്‍പ്പെടെ സര്‍വവും; അങ്ങ്‌-അങ്ങയുടെ പാദങ്ങ 
ളില്‍; അര്‍പ്പിച്ചിടുന്നു--സമര്‍പ്പിക്കുന്നു. 

ഈ ഭക്തദാസന്റെ ജീവിതയാത്രയ്ക്കു നിദാനമായ ദേഹം ഗര്‍ഭത്തിലി 
രിക്കുമ്പോള്‍ മുതല്‍ എല്ലാവിധത്തിലും കാരുണ്യത്തോടെ നഷ്ടപ്പെട്ടുപോ 
കാതെ കാത്തുസൂക്ഷിച്ച ക രുണാമയനല്ലേ ഭഗവാന്‍; മംഗളസ്വരുപിയായ 
അല്ലയോ ഭഗവന്‍, അതുകൊണ്ട്‌ അവിടുന്നു തീരുമാനിക്കുന്നതു പോലെ 
മാത്രമേ കാര്യങ്ങള്‍ നടക്കൂ എന്നു വ്യക്തമായി അറിഞ്ഞുകൊണ്ട്‌ ഈ ഭക്ത 
ദാസന്‍ ദേഹമുള്‍പ്പെടെ സര്‍വവും അങ്ങയുടെപാദങ്ങളില്‍ സമര്‍പ്പിക്കുന്നു. 


അര്‍പ്പിച്ചിടുന്നടിയനൊക്കെയും 


ഈശ്വരഭജനത്തിന്റെ കാതലായ ഭാഗം ഒന്നാംപദൃത്തില്‍തന്നെ ഭക്തന്‍ 
അറിഞ്ഞനുഷ്ഠിക്കാന്‍ ഒരുമ്പെടുന്നു. ഭഗവത്പാദങ്ങളില്‍ സര്‍വാര്‍പ്പണമാണു 
ഭജനത്തിന്റെ അത്യുന്നത സ്ഥിതി. ഗീത പതിനെട്ടദ്ധ്യായം ഉപദേശിച്ചു കഴി 
ഞ്ഞിട്ട്‌ അതിന്റെ സാരസര്‍വസ്വമായി ഭഗവാന്‍ അര്‍ജുനനോടാവശ്യപ്പെടുന്നത്‌ 
ഈ സര്‍വാര്‍പ്പണബുദ്ധി അംഗീകരിച്ചുകൊണ്ടു ഭഗവാനെ ശരണം പ്രാപിക്കാ 
നാണ്‌. എന്താണങ്ങനെ പറയുന്നത്‌? ഒരു വ്യക്തിയുടെ ശരീരമുള്‍പ്പെടെ ഒന്നും 
അവനു യഥാര്‍ഥത്തില്‍ സ്വന്തമല്ലെന്നുള്ളതുകൊണ്ടുതന്നെ. ഏതു നിമിഷവും 
തന്നില്‍നിന്നും വേര്‍പെട്ടുപോകാവുന്ന പദാര്‍ഥങ്ങള്‍ എങ്ങനെ ഒരുവന്റെ 
സ്വന്തമായിരിക്കാന്‍ പറ്റും? അപ്പോള്‍ ദേഹമുള്‍പ്പെടെയുള്ള പദാര്‍ഥങ്ങള്‍ 
പിന്നെ എന്താണ്‌? അതിന്റെ ഉടമസ്ഥന്‍ കുറച്ചുകാലം സൂക്ഷിക്കാനായി 
ഏല്‍പ്പിച്ചിരിക്കുന്ന പണയ വസ്തുക്കള്‍. അവ എത്രകാലം നമ്മോടൊത്തു 
ണ്ടാകണമെന്ന്‌ ആ ഉടമസ്ഥന്‍ തീരുമാനിക്കുന്നുവോ അത്ര കാലമേ അവ 
ഉണ്ടായിരിക്കുകയുള്ളു എന്നു നിശ്ചയം. ദേഹം തന്നെ അതുണ്ടാകാന്‍ തുട 
ങ്ങുന്നതു മുതല്‍ ഏതു നിമിഷവും നഷ്ടപ്പെടാവുന്നതേയുള്ളൂ. ഗര്‍ഭത്തില്‍ 
അതിനെ കാത്തു സൂക്ഷിച്ചതാര്‍? പുറമേനിന്നാരുമല്ലെന്നു തീര്‍ച്ച? അപ്പോള്‍ 
കാരുണ്യപൂര്‍വം അവിടം മുതല്‍ അതിനെ കാത്തുസൂക്ഷിക്കുന്നയാള്‍ തന്നെ 
യാണിതിന്റെ ഉടമസ്ഥന്‍. അദ്ദേഹം വിചാരിക്കുന്നതുപോലെ മാത്രമേ എല്ലാം 
നടക്കൂ. ഒരുത്തമ ഭക്തന്‍ ഇക്കാര്യം നല്ലപോലെ അറിയണം. എന്നിട്ട്‌ ദേഹ 
മുള്‍പ്പെടെ എല്ലാം മനസാ അതിന്റെ ഉടമസ്ഥനും കരുണാമയനുമായ ഭഗ 
വാനു സമര്‍പ്പിക്കണം. തുടര്‍ന്ന്‌ ഭഗവാന്റെ കയ്യിലെ വെറും ഒരുപകരണമെന്ന 


പിണ്ഥനന്ദി 435 


ദൃഡഭാവനയോടുകൂടി ഈ ജീവിതയാത്രയില്‍ സ്വധര്‍മം വിട്ടുവീഴ്ച കുടാതെ 
നിറവേറ്റണം ഒടുവില്‍ ഭഗവാന്‍ വിളിക്കുമ്പോള്‍ ആ കരുണാനിധിയുമായി 
അലിഞ്ഞുചേരുകയും വേണം. ഇങ്ങനെ ജീവിതത്തെ ധന്യധന്യമാക്കുന്ന ഒരു 
ത്തമ സാധനയാണ്‌ സമര്‍പ്പണബുദ്ധി. 


ജഡപദാര്‍ഥങ്ങളുടെ സമ്മേളനമായ ഈ ദേഹത്തില്‍ ഭഗവദംശമായ 
അമൃതം കടന്നുകൂടിയതുമാത്രമാണ്‌ ഇതിന്റെ മാഹാത്മ്യമെന്നത്രേ ഇനി വിവ 
രിക്കുന്നത്‌.- 


2. മണ്ണും ജലംകനലുമംബരമോടു കാറ്റു- 
മെണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി 
ദണ്ഡപ്പെടുത്തുമൊരുദേവതയിങ്കല്‍ നിന്നെന്‍ 
പിണ്ഡത്തിനന്നമൃതു നല്‍കി വളര്‍ത്ത ശംഭോ! 

മണ്ണും ജലം കനലുമംബരമോടുകാറ്റും-മണ്ണ്‌ വെള്ളം, തീയ്‌, ആകാശം, 
കാറ്റ്‌ എന്നീ പഞ്ചഭുതങ്ങളെ; എണ്ണിപ്പിടിച്ച്‌-കൃത്യമായ അളവില്‍ കൂട്ടിച്ചേര്‍ത്ത്‌ 
ശരീരമുണ്ടാക്കി; അറയിലിട്ട്‌-ഗര്‍ഭപാത്രത്തിനകത്തടച്ച്‌; എരിയും കൊളുത്തി 
-സംസാര ദുഃഖമാകുന്ന തീയും കത്തിച്ച്‌; ദണ്ഡപ്പെടുത്തുമൊരു-കഠിമായ 
ശിക്ഷ നല്‍കി പീഡിപ്പിക്കുന്ന; ദേവതയിങ്കല്‍നിന്ന്‌-കര്‍മദേവതയില്‍നിന്ന്‌ 
അഥവാ വിധിയില്‍നിന്ന്‌; എന്‍ പിണ്ഡത്തിന്‌ -ആശ്വാസം ലഭിക്കുമാറ്‌ എന്റെ 
ശരീരത്തിന്‌; അമൃതു നല്‍കി-ആനന്ദസ്വരുപമായ ആത്മാവു നല്‍കി; വളര്‍ത്ത 
ശംഭോ-കാത്തുസൂക്ഷിച്ചുവളര്‍ത്തിയ മംഗളസ്വരുപനായ ഭഗവന്‍, അവിടുന്നു 
മാത്രമാണെനിക്കു ശരണം. 
മണ്ണ്‌, വെള്ളം, തീയ്‌, ആകാശം, കാറ്റ്‌ എന്നീ പഞ്ചഭുതങ്ങളെ കൃത്യ 
മായ അളവില്‍ കൂട്ടിച്ചേര്‍ത്ത്‌ ശരീരമുണ്ടാക്കി ഗര്‍ഭപാത്രത്തിനകത്തടച്ച്‌ 
സംസാരദുഃഖമാകുന്നതീയും കത്തിച്ച്‌ കഠിനമായ ശിക്ഷ നല്‍കി 
പീഡിപ്പിക്കുന്ന കര്‍മദേവതയില്‍നിന്ന്‌ അഥവാ വിധിയില്‍നിന്ന്‌ ആശ്വാസം 
ലഭിക്കുമാറ്‌ എന്റെ ശരീരത്തിന്‌ ആനന്ദസ്വരുപമായ ആത്മാവു നല്‍കി കാത്തു 
സൂക്ഷിച്ചുവളര്‍ത്തിയ മംഗളസ്വരൂപനായ ഭഗവാന്‍, അവിടുന്നു മാത്രമാണെ 
ന്നിക്കു ശരണം. 


അമൃതു നല്‍കി വളര്‍ത്ത ശംഭോ! 


പഞ്ചഭൂജഡങ്ങളുടെ കുടിക്കലര്‍പ്പാണു ജീവശരീരം. ഈ ജഡങ്ങളുടെ 
തന്മാത്രകളായ ശബ്ദസ്പര്‍ശരൂപരസ ഗന്ധങ്ങള്‍ ചേര്‍ന്നതാണ്‌ അന്തഃകര 
ണം. ഈ അന്തഃകരണത്തില്‍ പ്രതിബിംബിക്കുന്ന ബോധമാണു ജീവന്‍. 
ജീവന്‍ അന്തഃകരണവുമായി താദാത്മ്യം വരുമ്പോഴാണു സംസാര ദുഃഖം 
അനുഭവിക്കേണ്ടിവരുന്നത്‌. എന്നാല്‍ പ്രതിബിംബമായ ജീവന്‍ തനിക്കാധാ 
രമായ ബിംബരൂപമായ ബോധത്തെ തിരിഞ്ഞുനോക്കി അറിയുമെങ്കില്‍ 
ആത്മാനന്ദാമൃതം അനുഭവിക്കാന്‍ ഇടയാകും. ദുഃഖമയമായ ജഡ ശരീരത്തില്‍ 
ഇങ്ങനെ അമൃതം നിറച്ചുവച്ചത്‌ സര്‍വവ്യാപിയായ ജഗദീശ്വരനാണ്‌. ജഡശ 
രീരത്തെ നിര്‍മിച്ചഴിക്കുന്ന കര്‍മദേവതയില്‍നിന്നുരക്ഷപ്പെടാന്‍ നിറഞ്ഞിരി 


436 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


ക്കുന്ന ഈ അമൃതത്തിലൂടെയല്ലാതെ സാദ്ധ്യമല്ല. അതിനവസരം നല്‍കിയ 
ജഗദീശ്വരനു ശരീരമുള്‍പ്പെടെ എല്ലാം സമര്‍പ്പിക്കേണ്ടതാണ്‌. ഓരോരുത്തരു 
ടെയും കര്‍മത്തിനനുസരിച്ചാണ്‌ അവരവരുടെ ശരീരം രൂപം കൊള്ളുന്നത്‌. 
കര്‍മത്തെയും ശരീരത്തെയും ഈശ്വരാര്‍പ്പണമാക്കിത്തീര്‍ക്കുകയാണ്‌ അതി 
നുള്ള അമൃതം അനുഭവിക്കാനുതകുന്ന സാധന. 


തന്റെ പിണ്ഡത്തില്‍ അമൃതം നിറച്ച ഭഗവാന്റെ കാരുണ്യം ഒന്നുമാത്ര 
മാണു പ്രപഞ്ചത്തെയാകെ രക്ഷിച്ചു പോരുന്നതെന്നു വെളിപ്പെടുത്തുകയാണു 
മുന്നാം പദൃത്തില്‍.- 


3. കല്ലിന്നകത്തുകുടിവാഴുമൊരല്‍പ്പജന്തു- 
വൊന്നല്ല നിന്റെ കൃപയിന്നറിയിച്ചിടുന്നു 
അല്ലിക്കുടത്തിലമരുന്നമരേന്ദ്രനും മ- 
റ്റെല്ലാരുമിങ്ങിതിലിരുന്നു വളര്‍ന്നിടുന്നു. 
കല്ലിന്നകത്തു-ആരും കാണാത്ത ഇരുണ്ട സ്ഥാനങ്ങളില്‍; കുടിവാഴും 
-ജീവിച്ചുപോരുന്ന; ഒരല്‍പ്പജന്തു ഒന്നല്ല-എണ്ണമറ്റ ചെറിയ ചെറിയ ജീവികള്‍; 
നിന്റെ കൃപയിന്നറിയിച്ചിടുന്നു-ഭഗവാന്റെ കാരുണ്യാതിരേകം വിളിച്ചറിയി 
ക്കുന്നു; അല്ലിക്കുടത്തിലമരുന്ന-അമൃതകുംഭത്തെ ആശ്രയിച്ചു കഴിയുന്ന; അമ 
രേന്ദ്രനും-സ്വര്‍ഗാധിപതിയായ ദേവേന്ദ്രനും; മറ്റെല്ലാവരും-അതുപോലെയുള്ള 
ദിക്പാലന്മാരുള്‍പ്പെടെ എല്ലാവരും; ഇങ്ങ്‌-ഈ ലോകത്ത്‌; ഇതിലിരുന്നു 
വളര്‍ന്നിടുന്നു-ഈ ഭാഗവത്കാരുണ്യത്തെ ആശ്രയിച്ചു കഴിഞ്ഞുകൂടുന്നു. 
ആരും കാണാത്ത ഇരുണ്ട സ്ഥാനങ്ങളില്‍ ജീവിച്ചു പോരുന്ന എണ്ണമറ്റ 
ചെറിയ ചെറിയ ജീവികള്‍ ഭഗവാന്റെ കാരുണ്യാതിരേകം വിളിച്ചറിയിക്കു 
ന്നു. അമൃതകുംഭത്തെ ആശ്രയിച്ചുകഴിയുന്ന സ്വര്‍ഗാധിപതിയായ ദേവേന്ദ്രനും 
അതുപോലുള്ള ദിക്പാലന്മാരുള്‍പ്പെടെ എല്ലാവരും ഈ ഭഗവത്കാരുണ്യത്തെ 
ആശ്രയിച്ചു കഴിഞ്ഞുകൂടുന്നു. 


ഭഗവത്കാരുണ്യമഹിമ 


ലോകജീവിതത്തെ ഒന്നു കണ്ണുതുറന്നുനോക്കുമെങ്കില്‍ ഏതു മന്ദബു 
ദ്ധിക്കും ഈശ്വരകാരുണ്യമഹിമ വെളിപ്പെട്ടു കിട്ടുന്നതാണ്‌. മനുഷ്യന്‍ താന്‍ 
സ്വയം പ്രയ്തനിച്ചു ജീവിതമാര്‍ഗം കണ്ടെത്തുകയാണെന്നഹങ്കരിക്കുന്നു. ഈ 
അഹങ്കാരമോഹത്തിനിടയില്‍ ഗര്‍ഭപാത്രത്തിനുള്ളില്‍ തന്റെ ദേഹത്തിനു 
രൂപം കൊടുത്ത്‌ അമൃതു നിറച്ചു സൂക്ഷിച്ച ഈശ്വരകാരുണ്യത്തെ അവന്‍ 
മറന്നുപോകുന്നു. അന്നു നിറഞ്ഞ അമൃതിന്റെ കാരുണ്യമാണവനെ കര്‍മ 
ത്തിനും ഫലത്തിനും അധികാരിയാക്കിത്തീര്‍ക്കുന്നതെന്നുപോലും അറിയു 
ന്നില്ല. അതിരിക്കട്ടെ; ഈ ലോകത്ത്‌ ആരും കാണാത്ത ഇരുണ്ട സ്ഥാനങ്ങ 
ളില്‍ കരയിലും കടലിലുമൊക്കെ അനന്തകോടി ജീവജാലങ്ങള്‍ കഴിഞ്ഞു 
പോരുന്നില്ലേ? അവയൊക്കെ ആരുടെ കാരുണ്യം കൊണ്ടാണു പുലരുന്നത്‌? 
എന്തിനേറെ, അമൃതിന്റെ അവകാശിയായ ഇന്ദ്രനും മൃത്യുവിന്റെ അധിപതി 
യായ യമനും എല്ലാം ഭഗവത്കാരുണ്യത്തിന്റെ പേരിലാണു ജീവിച്ചുപോരു 


പിണ്ഥനന്ദി 437 





ന്നത്‌. ഇന്ദ്രനും യമനും ഒക്കെ കഷ്ടപ്പാടുകള്‍ വരുമ്പോള്‍ കൂടക്കൂടെ ഭഗ 
വാനെ അഭയം പ്രാപിക്കുന്നതായും പറയുന്നുണ്ട്‌. അതുകൊണ്ട്‌ സ്വന്തം 
ദേഹം പോലും നില്‍ക്കുന്നത്‌ ഭഗവത്കാരുണ്യമഹിമയിലാണെന്നിറഞ്ഞു 
വേണം ഓരോ നിമിഷവും എല്ലാവരും ലോകത്തു കഴിഞ്ഞുകൂടാനെന്നു 
താല്‍പ്പര്യം. 

ഗര്‍ഭസ്ഥനായ ശിശു വളരുന്നതു ഈശ്വരകാരുണ്യം കൊണ്ടാണെന്ന 
റിഞ്ഞാല്‍ തന്നെ ജീവിതത്തില്‍ നിരന്തരമായ ഭഗവത്സ്മരണ ഉറച്ചുകിട്ടുമെ 
ന്നാണിനി പറയുന്നത്‌:- 


4. ബന്ധുക്കളില്ല ബലവും ധനവും നിനയ്ക്കി- 
ലെന്തൊന്നുകൊണ്ടതു വളര്‍ന്നതഹോ! വിചിത്രം 
എന്തമ്പുരാന്റെ കളിയൊക്കെയി തെന്നറിഞ്ഞാ- 
ലന്ധത്വമില്ലതിനു നീയരുളീടു ശംഭോ! 

ബന്ധുക്കളില്ല-ഗര്‍ഭത്തിലിരിക്കുന്ന പിണ്ഡത്തിനെ പോറ്റിവളര്‍ത്താന്‍ 
അവിടെ ബന്ധുക്കളാരുമില്ല; ബലവും ധനവുമില്ല-ആ ഇരുട്ടറയില്‍ കിടന്നു 
ഞെരുങ്ങുന്ന പിണ്ഡത്തിനു ശക്തിയോ സമ്പത്തോ ഇല്ല; നിനയ്ക്കില്‍-ആ 
ലോചിച്ചാല്‍; എന്തൊന്നുകൊണ്ടിതു വളര്‍ന്നത്‌-ഇത്‌ ആരുടെ സഹായംകൊ 
ണ്ടാണ്‌ വളര്‍ന്നത്‌; അഹോ! വിചിത്രം-അത്യാശ്ചര്യമെന്നേ പറയേണ്ടു; എന്‍ 
തമ്പുരാന്റെ കളിയൊക്കെയിതെന്നറിഞ്ഞാല്‍-ഇതെല്ലാം ജഗദീശ്വരന്റെ കളി 
യാണെന്നറിയാന്‍ കഴിഞ്ഞാല്‍; അന്ധത്മില്ലാ-അഹങ്കരിച്ച്‌ ഇരുട്ടില്‍ പതി 
ക്കാതെ രക്ഷപ്പെടാം; ശംഭോ-മംഗളസ്വരുപിയായ ഭഗവാന്‍; നീ അതിന്‌ അരു 
ളീട്‌-അവിടുന്ന്‌ അതിനായി അനുഗ്രഹിക്കണം. 
ഗര്‍ഭത്തിലിരിക്കുന്ന പിണ്ഡത്തിനെ പോറ്റി വളര്‍ത്താന്‍ അവിടെ ബന്ധു 
ക്കളാരുമില്ല. ആ ഇരുട്ടറയില്‍ കിടന്നു ഞെരുങ്ങുന്ന പിണ്ഡത്തിനു ശക്തിയോ 
സമ്പത്തോ ഇല്ല. ആലോചിച്ചാല്‍ ഇതാരുടെ സഹായം കൊണ്ടാണു വളര്‍ന്ന 
ത്‌. അത്യാശ്ചര്യമെന്നേ പറയേണ്ടു. ഇതെല്ലാം ജഗദീശ്വരന്റെ കളിയാണെന്ന 
റിയാന്‍ കഴിഞ്ഞാല്‍ അഹങ്കരിച്ച്‌ ഇരുട്ടില്‍ പതിക്കാതെ രക്ഷപ്പെടാം. മംഗള 
സ്വരൂപിയായ ഭഗവാന്‍, അവിടുന്ന്‌ അതിനായി അനുഗ്രഹിക്കണം. 


അഹോ?! വിചിത്രം 


അതി സൂക്ഷ്മമായ ഒരു ബീജാണു ഗര്‍ഭ പാത്രത്തിലെത്തി കണ്ണും 
മൂക്കും തലയും തലമുടിയും നഖങ്ങളും സര്‍വോപരി ജീവചൈതന്യവുമുള്ള 
ഒരു ശിശുവായി രൂപാന്തരം പ്രാപിക്കുകയാണു ചെയ്യുന്നത്‌. ആ ശിശു 
തുടര്‍ന്നു ലോകത്തു പ്രതൃക്ഷപ്പെട്ട്‌ കാമക്രോധമദമാത്സര്യങ്ങളിലുഴന്നു 
കോലാഹലമയമായ ഒരു യാത്ര നടത്തി സ്വയം കെട്ടടങ്ങുകയും ചെയ്യുന്നു. 
ഇതിനേക്കാള്‍ അത്യാശ്ചര്യം ഈ ലോകത്ത്‌ മറ്റെന്താണുള്ളത്‌? ശക്തിയോ 
സമ്പത്തോ ഒന്നുമില്ലാതെ ഇരുട്ടറയില്‍ കിടന്നു ഞെരുങ്ങുന്ന പിണ്ഡത്തെ 
കാത്തുരക്ഷിക്കുന്ന രഹസ്യം അഹങ്കാരമില്ലാതെ ചിന്തിച്ചറിഞ്ഞാല്‍ തന്നെ 
ഭഗവാനെ സ്മരിക്കാനും കാരുണ്യം നേടാനും കഴിയും. അതു ചെയ്യാത്ത 


438 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്ണധ്യാക്യാനം - ഭാഗം / 
വര്‍ എത്ര വലിയ ബുദ്ധിമാന്മാരായാലും അവര്‍ക്കു ചുറ്റും കൂരിരുട്ടു കളിയാ 
ടുമെന്ന കാര്യത്തില്‍ സംശയമേ വേണ്ട. എല്ലാറ്റിനും ഭഗവത്കാരുണ്യം തന്നെ 
ശരണം. 


ഗര്‍ഭപാത്രത്തിലെ സ്ഥിതിയെന്താണ്‌? കുറേക്കാലത്തേയ്ക്കു നിര്‍ജീവ 
പിണ്ഡം. തുടര്‍ന്നു ജീവാവിര്‍ഭാവം. ഈ സ്ഥിതിയൊക്കെ നിയന്ത്രിക്കുന്നതു 
സര്‍വശക്തനായ ഈശ്വരനല്ലാതെ മറ്റാര്‌? അതോര്‍ത്തു താന്‍ അശ്രുപൂര്‍ണ 
നാകുന്നു എന്നാണു ഭക്തന്‍ അറിയിക്കുന്നത്‌:- 


5. നാലഞ്ചുമാസമൊരുപോല്‍ നയനങ്ങള്‍വച്ചു 
കാലന്റെ കയ്യിലണയാതെ വളര്‍ത്തി നീയേ 
കാലം കഴിഞ്ഞു കരുവിങ്കലിരുന്നു ഞാന- 
ക്കാലം നിനച്ചു കരയുന്നിതു കേള്‍ക്ക ശംഭോ! 
നാലഞ്ചുമാസം-ഗര്‍ഭസ്ഥപിണ്ഡത്തിനു ജീവ ചൈതന്യമുണ്ടാകുന്നതു 
വരെ; നയനങ്ങള്‍വച്ച്‌-സദാ നോക്കി സൂക്ഷിച്ച്‌; നീയേ-ഭഗവാന്‍തന്നെ; 
കാലന്റെ കയ്യിലണയാതെ വളര്‍ത്തി-അതു നശിച്ചുപോകാതെ വളര്‍ത്തിക്കൊ 
ണ്ടുവന്നു; കാലം കഴിഞ്ഞു-വളര്‍ന്നു പാകമായതോടെ; കരുവിങ്കല്‍ ഇരുന്നു 
-ബോധസത്ൃത്തില്‍ അതിനിരിപ്പും നല്‍കി; ശംഭോ-മംഗളസ്വരുപിയായ 
ഭഗവാന്‍; അക്കാലം നിനച്ച്‌-ആ കാലമത്രയും എന്നെക്കാത്ത കാരുണ്യ 
ത്തെയോര്‍ത്തു; ഞാന്‍ കരയുന്നു-കൃതഞ്ജതകൊണ്ട്‌ എന്റെ കണ്ണുകള്‍ നിറ 
യുന്നു. 
ഗര്‍ഭസ്ഥപിണ്ഡത്തിനു ജീവചൈതന്യമുണ്ടാകുന്നതുവരെ സദാ നോക്കി 
സൂക്ഷിച്ച്‌ ഭഗവാന്‍തന്നെ അതു നശിച്ചുപോകാതെ വളര്‍ത്തിക്കൊണ്ടുവന്നു. 
വളര്‍ന്നു പാകമായതോടെ ബോധസത്യത്തില്‍ അതിനിരിപ്പും നല്‍കി. മംഗ 
ളസ്വരൂപിയായ ഭഗവാന്‍ ആ കാലമത്രയും എന്നെക്കാത്ത കാരുണ്യത്തെ 
യോര്‍ത്തു കൃതജ്ഞതകൊണ്ട്‌ എന്റെ കണ്ണുകള്‍ നിറയുന്നു. 


അക്കാലം നിനച്ചു കരയുന്നു 


സ്വയം ബോധം പോലുമില്ലാതിരിക്കുന്ന ഗര്‍ഭസ്ഥ പിണ്ഡത്തെ ജീവ 
ചൈതന്യമുളവാകുന്നതുവരെ കാത്തു സൂക്ഷിച്ചു വളര്‍ത്തുന്നതു ഭഗവത്കാ 
രുണ്യമല്ലാതെ മറ്റെന്താണ്‌? ഒരു സത്യാന്വേഷി തനിക്കു യാതൊരു പങ്കുമി 
ല്ലാത്തവിധം തന്റെ ശരീരത്തിന്റെ ഉത്ഭവവും വളര്‍ച്ചയും നോക്കിക്കണ്ടാല്‍ 
തന്നെ അയാളുടെ ഹൃദയം ഭഗവത്ഭക്തി കൊണ്ടു നിറായതിരിക്കയില്ല. അതു 
പോട്ടെ; ഇങ്ങനെ വളരുന്ന പിണ്ഡം അല്‍പം കഴിഞ്ഞ്‌ വ്യക്തമായ ബോധാ 
നുഭവത്തോടുകൂടിയതായിത്തീരുന്നു. ആ പിണ്ഡത്തെ പില്‍ക്കാലത്തു കവി 
യായും ജീവനെ നിര്‍മിക്കാന്‍ മുതിരുന്ന ശാസ്ത്രജ്ഞനായും ഒക്കെ രൂപാ 
ന്തരപ്പെടുത്തുന്നത്‌ ഈ ബോധാനുഭവമാണ്‌. അപ്പോള്‍ ഒരു സത്യാന്വേഷി 
ആദ്യമായി തിരയേണ്ടതു തന്റെ ഉള്ളില്‍തന്നെയുള്ള ഈ ബോധാനുഭവ 
ത്തിന്റെ രഹസ്യമാണ്‌. അതു തിര യുന്നയാള്‍ക്ക്‌ ആനന്ദഘനമായി ആ 
ബോധം വികസിച്ച്‌ സര്‍വവ്യാപിത്വം കൈക്കൊള്ളുന്നതായി അനുഭവിക്കാന്‍ 


പിണ്ഥനന്ദി 439 





കഴിയും. ആ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണു ഭക്ത ഹൃദയം ഭഗവാ 
ങ്കല്‍ കൃതജ്ഞതാനിര്‍ഭരമായിത്തീരുന്നത്‌. അങ്ങനെ ഭഗവത്ഭക്തികൊണ്ടു 
ഹൃദയം നിറഞ്ഞു രോമാഞ്ചകഞ്ചുകിതനായി കണ്ണുകളില്‍ അശ്രുകണങ്ങള്‍ 
നിറയുമെങ്കില്‍ പരമാത്മസാക്ഷാത്കാരത്തിനു പിന്നെ അധികമൊന്നും താമ 
സിക്കേണ്ടി വരുകയില്ല. ഭക്തിയുടെ ആ പാരമ്യമാണു പ്രസ്തുത ശ്ലോകത്തില്‍ 
വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 

ബോധാനുഭവമുണ്ടായശേഷവും പ്രസവിച്ചു പുറത്തുവരുന്നതുവരെ 
വീണ്ടും കാത്തുനില്‍ക്കാന്‍ ഭഗവാന്റെ കാരുണ്യംമാത്രമേയുണ്ടായിരുന്നുള്ളൂ 
എന്നാണിനി വെളിപ്പെടുത്തുന്നത്‌:- 


6. രേതസ്സുതന്നെയിതു രക്തമൊടും കലര്‍ന്നു 
നാദംതിരണ്ടുരുവതായ്‌ നടുവില്‍ കിടന്നേന്‍ 
മാതാവുമില്ലവിടെയന്നു പിതാവുമില്ലെന്‍ 
താതന്‍ വളര്‍ത്തിയവനാണിവനിന്നു ശംഭോ! 

രേതസ്സുതന്നെ-സൂക്ഷ്മമായ പതൃബീജംതന്നെ; ഇതു രക്തമൊടും ക 
ലര്‍ന്ന്‌-മാതൃരക്തവുമായി ഇടകലര്‍ന്ന്‌; നാദംതിരണ്ട്‌-ചൈതന്യത്തോടൊപ്പം 
ശബ്ദവും അംഗീകരിച്ച്‌; ഉരുവതായ്‌-ശിശുവിന്റെ രൂപംപൂണ്ട്‌; നടുവില്‍-ബോ 
ധാനുഭവത്തിനും പ്രസവത്തിനും മദ്ധ്യത്തില്‍; കിടന്നേന്‍-ഗര്‍ഭപാത്രത്തില്‍ 
തങ്ങുകയുണ്ടായി; അന്ന്‌-ആഘട്ടത്തില്‍; അവിടെ-അവിടെ രക്ഷയ്ക്കായി; 
മാതാവുമില്ലപിതാവുമില്ല-അമ്മയുമില്ല അച്ഛനുമില്ല; ശംഭോ-മംഗളസ്വരൂപിയായ 
ഭഗവാന്‍; ഇന്നു എന്‍ താതന്‍ വളര്‍ത്തിയവനാണിവന്‍-ഈ നിലയില്‍ എന്റെ 
പിതാവായ അവിടുന്നുതന്നെയാണ്‌ എന്നെ വളര്‍ത്തിക്കൊണ്ടുവന്നത്‌. 

സൂക്ഷ്മമായ പിതൃബീജംതന്നെ മാതൃരക്തവുമായി ഇടകലര്‍ന്ന്‌ ചൈത 
നൃത്തോടൊപ്പം ശബ്ദവും അംഗീകരിച്ചു ശിശുവിന്റെ രൂപംപൂണ്ടു ബോധാ 
നുഭവത്തിനും പ്രസവത്തിനും മദ്ധ്യത്തില്‍ ഗര്‍ഭപാത്രത്തില്‍ തങ്ങുകയുണ്ടാ 
യി. ആ ഘട്ടത്തില്‍ അവിടെ രക്ഷയ്ക്കായി അമ്മയുമില്ല, അച്ഛനുമില്ല. മംഗള 
സ്വരൂപനായ ഭഗവന്‍, ഈ നിലയില്‍ എന്റെ പിതാവായ അവിടുന്നുതന്നെ 
യാണെന്നെ വളര്‍ത്തിക്കൊണ്ടുവന്നത്‌. 


നടുവില്‍കിടന്നേന്‍ 


ജീവന്‍ സ്വസങ്കല്‍പ്പത്തിനനുസരണമായ ജന്മം അംഗീകരിക്കാനായി 
പ്രാണനോടു ചേര്‍ന്ന്‌ പിതൃദേഹത്തില്‍ കടക്കുന്നു. തുടര്‍ന്ന്‌ പിത 
ബീജത്തില്‍ പ്രവേശിച്ചു മാതൃ ഗര്‍ഭത്തിലെത്തിച്ചേരുന്നു. മാതൃരക്തവുമായി 
കുടിക്കലര്‍ന്നു പിതൃബീജം പിണ്ഡമായി ഭവിക്കുന്നു. അഞ്ചാം മാസത്തോടു 
കൂടി പിണ്ഡത്തിനു ബോധാനുഭവം തെളിയുന്നു. ജഠരാഗ്നിയില്‍ വെന്തുനീ 
റുന്ന ആ സ്ഥിതിയില്‍ തന്റെ പഴയ ജന്മങ്ങളും കര്‍മങ്ങളുമെല്ലാം ഓര്‍മവ 
രുന്നു. ഭഗവാനെ വിളിച്ച്‌ അഭയംതേടുകയും ഈ ഇരുട്ടറയില്‍നിന്നും പുറ 
ത്തുവന്നാല്‍ ഇനി താന്‍ ഒരിക്കലും ഭഗവാനെ മറക്കയില്ലെന്നു പ്രതിജ്ഞചെ 
യ്യുകയും ചെയ്യുന്നു. പക്ഷെ പുറത്തുവരുന്നതോടെ വീണ്ടും മായാമോഹ 


440 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുരീണധ്യാഖ്യാനം - ഭാഗം 1 


ത്തില്‍ ആണ്ടു പോവുകയാണു പതിവ്‌. എന്തായാലും ബോധോദയത്തിനും 
പ്രസവത്തിനും ഇടയ്ക്ക്‌ അഭയം നല്‍കാന്‍ ഭഗവാനല്ലാതെ മറ്റാരും ഉണ്ടായി 
രുന്നില്ല. അച്ഛനും അമ്മയും ആരും അവിടെ ആശ്വാസം നല്‍കാന്‍ ഉണ്ടായി 
രുന്നില്ല. ഇതൊക്കെ വിവേകത്തോടെ ചിന്തിക്കുന്ന ഒരുവന്‍ ജീവിതം ഭഗവ 
ദര്‍പ്പണമാക്കിത്തീര്‍ക്കാതിരിക്കുന്നതെങ്ങനെ? 


ഗര്‍ഭപാത്രത്തിലെ വേദന മറപ്പിച്ച്‌ പഞ്ചേന്ദ്രിയങ്ങള്‍ ഭഗവാന്‍തന്നെ 
നല്‍കി അനുഗ്രഹിച്ചതുകൊണ്ടാണ്‌ പ്രപഞ്ചത്തെ തന്നെ ഇന്നറിയാന്‍ കഴി 
യുന്നത്‌:- 


7. അന്നുള്ള വേദന മറന്നതു നന്നുണര്‍ന്നാ- 
ലിന്നിങ്ങുതന്നെരിയില്‍ വീണു മരിക്കുമയ്യോ! 
പൊന്നപ്പനന്നു പൊറിവാതിലൊരഞ്ചുമിട്ടു 
തന്നിട്ടുതന്നെയിതുമിന്നറിയുന്നു ശേഭോ! 
അന്നുള്ള വേദന-ഗര്‍ഭപാത്രത്തില്‍ കിടന്ന്‌ അന്നനുഭവിച്ച ദുഃഖം; മറ 
ന്നതു നന്ന്‌-ഇപ്പോള്‍ ഓര്‍മവരാത്തത്‌ നല്ലത്‌; ഉണര്‍ന്നാല്‍-ഓര്‍മ വന്നാല്‍; 
ഇന്നിങ്ങുതന്നെരിയില്‍ വീണു മരിക്കും-ആ ഓര്‍മയുടെ എരിതീയില്‍ വീണു 
നശിക്കാനിയാകും; ശംഭോ-മംഗളസ്വരുപിയായ ഭഗവാന്‍; പൊന്നപ്പന്‍-സ്നേ 
ഹനിധിയായ അവിടുന്നു വാത്സല്യഭാജനമായ ഈ കുഞ്ഞിന്‌; പൊറിവാതി 
ലൊരഞ്ചുമിട്ടു തന്നിട്ടു തന്നെ -വെളിച്ചം കയറാനുള്ള പഞ്ചേന്ദ്രിയങ്ങളെന്ന 
അഞ്ചു കൊച്ചു വാതിലുകള്‍ ഘടിപ്പിച്ചുതന്നതു കൊണ്ടുതന്നെയാണ്‌; ഇതു 
മിന്നറിയുന്നു-ഇവന്‍ ഭഗവാന്റെ കരവിരുതായ ഈ പ്രപഞ്ചത്തെയും ഇന്നറി 
യാനിടയായത്‌ 
ഗര്‍ഭപാത്രത്തില്‍ കിടന്ന്‌ അന്നനുഭവിച്ച ദുഃഖം ഇപ്പോള്‍ ഓര്‍മവരാ 
ത്തത്‌ നല്ലത്‌. ഓര്‍മവന്നാല്‍ ആ ഓര്‍മയുടെ എരിതീയില്‍ വീണു നശിക്കാ 
നിടയാകും. മംഗളസ്വരുപിയായ ഭഗവന്‍, സ്നേഹനിധിയായ അവിടുന്നു വാത്സ 
ലൃഭാജനമായ ഈ കുഞ്ഞിന്‌ വെളിച്ചം കേറാനുള്ള പഞ്ചേന്ത്രിയങ്ങളെന്ന 
അഞ്ചു കൊച്ചു വാതിലുകള്‍ ഘടിപ്പിച്ചു തന്നതുകൊണ്ടുതന്നെയാണ്‌ ഇവന്‍ 
ഭഗവാന്റെ കരവിരുതായ ഈ പ്രപഞ്ചത്തെയും ഇന്നറിയുന്നത്‌. 


അഞ്ചു പൊറിവാതിലുകള്‍ 


പഞ്ചേന്ദ്രിയാനുഭവങ്ങളെ വിശകലനം ചെയ്യുന്നയാള്‍ക്കു സത്യം വ്യക്ത 
മായി തെളിഞ്ഞുകിട്ടും. എങ്ങനെയാണു തെളിയുന്നത്‌? സത്യം ഒന്നേയുള്ളു 
എന്നു തെളിയും. പ്രപഞ്ചരൂുപത്തില്‍ പലതു കാണുന്നതോ? ഒരേ സത്യം 
പല ഉപകരണങ്ങള്‍ വച്ചു നോക്കുമ്പോള്‍ പലതുണ്ടെന്നു തോന്നുന്നു. അത്രേ 
യുള്ളൂ. ഒരേ പദാര്‍ഥത്തെ ഒരു ശാസ്ത്രജ്ഞന്‍ പല ഉപകരണങ്ങളില്‍ക്കൂടി 
കാണുമ്പോള്‍ അതു പല രൂപത്തില്‍ കാണപ്പെടുകയില്ലേ? അതുപോലെ 
അകത്തും പുറത്തും സത്യം ബോധഘനമായ നിലനില്‍പ്പാണ്‌. എന്നാല്‍ ആ 
സത്യം സ്വശക്തിക്കൊണ്ടുതന്നെ നിര്‍മിച്ച പഞ്ചേന്ദ്രിയങ്ങളെന്ന ഉപകരണ 
ങ്ങളില്‍ക്കൂടി പുറത്തേയ്ക്കു നോക്കുമ്പോള്‍ തന്നെത്തന്നെ ശബ്ദാദിവിഷ 


പിണ്ഡനന്ദ? 441 


യങ്ങളായി അനുഭവിക്കാനിടവരുന്നു. ഈ ഉപകരണങ്ങളില്‍ കൂടി നോക്കാന്‍ 
ഒരാളേയുള്ളു. പക്ഷെ ഉപകരണം മാറിയാല്‍ അനുഭവം മാറും. ഇതു തന്നെ 
അനുഭവം കേവലം ഉപകരണജന്യമാണെന്നു തെളിയിക്കുന്നു. എന്തായാലും 
അത്ഭുതകരങ്ങളായ ഈ ഉപകരണങ്ങള്‍ ഗര്‍ഭപാത്രത്തില്‍വച്ചുതന്നെ പിണ്ഡ 
ത്തോടു ഘടിപ്പിച്ചതാരാണ്‌? അതു പ്രകൃതിയാണെങ്കില്‍ ആ പ്രകൃതിയുടെ 
വ്യക്തമായ സ്വരൂപം കണ്ടെത്തുക. അതുതന്നെയാണീശ്വരന്‍. സര്‍വവ്യാപി 
യായ ആ ഈശ്വരന്റെ സ്വരൂപമാണ്‌ വ്യക്തമായ ആനന്ദബോധം. ആ ജഗദീ 
ശ്വരനോടാണു ജീവന്‍ നന്ദി പുലര്‍ത്തേണ്ടത്‌. 


എന്തുമാത്രം വേദന സഹിച്ചാണു മാതാവു ശിശുവിനെ പ്രസവിക്കു 
ന്നത്‌. എന്നിട്ടും ശിശു ഈശ്വരനെ അന്വേഷിക്കാതെ അച്ഛനമ്മമാരെ ദുഃഖി 
പ്പിക്കുകയാണെങ്കില്‍ ആ ജീവിതത്തെ അത്യന്തം അധന്യമാണെന്നാണിനി 
വെളിപ്പെടുത്തുന്നത്‌:- 


8. എന്‍തള്ളയെന്നെയകമേ ചുമടായ്‌ കിടത്തി 
വെന്തുള്ളഴിഞ്ഞു വെറുതേ നെടുവീര്‍പ്പുമിട്ടു 
നൊന്തിങ്ങു പെറ്റു നരിപോലെ കിടന്നു കൂവു- 
ന്നെന്താവതിങ്ങടിയനൊന്നരുളീടു ശംഭോ! 
എന്‍തള്ള-എന്റെ അമ്മ; എന്നെ അകമേ ചുമടായ്‌ കിടത്തി-എന്നെ 
പത്തു മാസം ഗര്‍ഭപാത്രത്തില്‍ ചുമന്ന്‌; വെന്തുള്ളഴിഞ്ഞ്‌-എരിപൊരികൊണ്ടു 
മനസ്സുരുകി; വെറുതേ നെടുവീര്‍പ്പുമിട്ട്‌-പ്രയോജനശുന്യങ്ങളായ നിരവധി 
പ്രതീക്ഷകളോടെ ദീര്‍ഘമായി നിശ്വസിച്ച്‌; നൊന്തിങ്ങു പെറ്റു-കഠിനമായ വേദ 
നയോടെ എന്നെ പ്രസവിച്ച്‌; നരിപോലെ കിടന്നു കൂവുന്നു-പെണ്‍കടുവയെ 
പ്പോലെ എന്നെച്ചൊല്ലി രാപകല്‍ പുലമ്പിക്കഴിയുന്നു; ശംഭോ-മംഗളസ്വരുപി 
യായ ഭഗവാന്‍; അടിയന്‌ എന്താവത്‌-ഈ ഭക്തദാസന്‍ എന്തു ചെയ്യാന്‍ 
കഴിയും; അരുളീടു-അങ്ങു തന്നെ അനുഗ്രഹിക്കുക. 
എന്റെ അമ്മ എന്നെ പത്തു മാസം ഗര്‍ഭപാത്രത്തില്‍ ചുമന്ന്‌ എരിപൊ 
രികൊണ്ടു മനസ്സുരുകി പ്രയോജനശുന്യങ്ങളായ നിരവധി പ്രതീക്ഷകളോടെ 
ദീര്‍ഘമായി നിശ്വസിച്ച്‌ കഠിനമായ വേദനയോടെ എന്നെ പ്രസവിച്ച്‌ പെണ്‍ക 
ടുവയെപ്പോലെ എന്നെച്ചൊല്ലി രാപകല്‍ പുലമ്പിക്കഴിയുന്നു. മംഗളസ്വരുപി 
യായ ഭഗവാന്‍, ഈ ഭക്തദാസന്‍ എന്തു ചെയ്യാന്‍ കഴിയും? അങ്ങു തന്നെ 
അനുഗ്രഹിക്കുക. 


അമ്മയും മകനും 


ഒരു പുത്രനെ ലഭിക്കാന്‍ എന്തുമാത്രം ക്ലേശമാണ്‌ അമ്മ അനുഭവിക്കേ 
ണ്ടിവരുന്നത്‌. നിരവധി പ്രതീക്ഷകളാണ്‌ സന്താനങ്ങളില്‍ നിന്നും അച്ഛനമ്മ 
മാര്‍ക്കുള്ളത്‌. ഭതികങ്ങളായ ഈ പ്രതീക്ഷകളില്‍ ഒട്ടൊക്കെ നിറവേറി എന്നു 
തന്നെയിരിക്കട്ടെ. അതുകൊണ്ട്‌ അച്ഛനമ്മമാരുടെയോ മക്കളുടെയോ ജീവിതം 
സഫലമാകുമോ? അച്ഛനമ്മമാരായാലും മക്കളായാലും ജീവിതത്തിനു ധന്യത 
വരണമോ ഭഗവദനുഗ്രഹം കൊണ്ടല്ലാതെ സാദ്ധ്യമല്ല. യാതൊരു ലൌകിക 
ബന്ധവും ജീവിതത്തെ ധന്യതയിലെത്തിക്കയില്ല. ഭഗവത്കാരുണ്യം കൊണ്ട്‌ 


442 ശ്രീനാരായണ ഗുരുദദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം / 
സത്യബോധമുള്‍ക്കൊള്ളുന്ന ജീവിതം മാത്രം ധന്യമാവും. അതുകൊണ്ടാണ്‌ 
“അരുളീടു ശംഭോ” എന്നു പ്രാര്‍ഥിച്ചിരിക്കുന്നത്‌. 

ആര്‍ക്കും സംസാരക്നേശമകറ്റാന്‍ ഭഗവത്കാരുണ്യം മാത്രമേ തുണയാ 
യുള്ളൂ. അതില്ലെന്നുവന്നാല്‍ എല്ലാ ബന്ധങ്ങളും ദുഃഖ്രപദം എന്നു വെളി 
പ്പെടുത്തികൊണ്ട്‌ ഒന്‍പതാം പദ്യത്തോടെ കൃതി ഉപസംഹരിക്കയാണു ഗുരു 
ദേവന്‍:-- 


9. എല്ലാമറിഞ്ഞു ഭഗവാനിവനിന്നെടുത്തു- 
ചൊല്ലേണമോ ദുരിതമൊക്കെയകറ്റണേ നീ 
ഇല്ലാരുമിങ്ങടിയനങ്ങൊഴിയുന്നുവെങ്കി- 
ലെല്ലാം കളഞ്ഞെരുതിലേറി വരുന്ന ശംഭോ! 
ഭഗവാന്‍ എല്ലാമറിഞ്ഞു-സര്‍വജ്ഞനായ ഭഗവാന്‍ എല്ലാമറിയുന്നുണ്ട്‌; 
ഇവനിന്നെടുത്തുചെല്ലേണമോ-ഇവനിനി ഓരോന്നും എടുത്തുപറയേണ്ട കാര്യ 
മുണ്ടോ; എല്ലാം കളഞ്ഞ്‌-സകല ലോകസുഖങ്ങളിലും വിരക്തനായി; എരു 
തിലേറിവരുന്ന ശംഭോ-മുതുകാളപ്പുറത്തുകയറി സഞ്ചരിക്കുന്ന മംഗളസ്വരൂ 
പനായ അല്ലയോ ഭഗവന്‍; നീ-അവിടുന്ന്‌; ദുരിതമൊക്കെയകറ്റണേ-എല്ലാ 
സംസാരദുഃഖങ്ങളും തീര്‍ത്തുതരണേ; അങ്ങൊഴിയുന്നുവെങ്കില്‍-അവിടുന്നു 
കൈവിട്ടാല്‍; ഇങ്ങ്‌-ഈ ലോകത്ത്‌; ഇല്ലാരും-ആരും ബന്ധുവായില്ലതന്നെ. 
സര്‍വജ്ഞനായ ഭഗവാന്‍ എല്ലാം അറിയുന്നുണ്ട്‌. ഇവന്‍ ഇനി 
ഓരോന്നും എടുത്തുപറയേണ്ട കാര്യമുണ്ടോ? സകല ലോകസുഖങ്ങളിലും 
വിരക്തനായ മുതുകാളപ്പുറത്തു കയറി സഞ്ചരിക്കുന്ന മംഗളസ്വരൂപനായ 
അല്ലയോ ഭഗവാന്‍, അവിടുന്നു എല്ലാ സംസാരദുഃഖങ്ങളും തീര്‍ത്തുരണേ. 
അവിടുന്നു കൈവിട്ടാല്‍ ഈ ലോകത്ത്‌ ആരും ബന്ധുവായില്ലതന്നെ. 


എല്ലാമറിഞ്ഞു ഭഗവാന്‍ 


ഭക്തിയുടെ പരമരഹസ്യം നിഷ്കാമമായ സര്‍വാപര്‍ണമാണ്‌. സര്‍വ 
ജ്ഞനായ ഭഗവാന്‍ ആര്‍ക്കെന്താണു വേണ്ടതെന്നു വ്യക്തമായറിമാല്ലോ. ആ 
സ്ഥിതിക്ക്‌ പ്രത്യേക കാര്യങ്ങള്‍ അദ്ദേഹത്തോടു ചോദിച്ചിട്ടു കാര്യമുണ്ടോ. 
ഭക്തന്റെ അറിവില്ലായ്മയാണത്തരം അപേക്ഷകള്‍ക്കിടയാക്കുന്നത്‌. തന്റെ 
പിണ്ഡത്തെ ആരംഭം മുതല്‍ രക്ഷിച്ചുതന്നെ ഭഗവാന്‍ ആ അജ്ഞതയൊക്കെ 
മാറ്റി സര്‍വാര്‍പ്പണ ബുദ്ധിതന്നനുഗ്രഹിക്കണമെന്നാണു ഭക്തന്‍ ഇവിടെ അപേ 
ക്ഷിച്ചിരിക്കുന്നത്‌. ശിവന്റെ വാഹനം കാളയാണെന്നു പ്രസിദ്ധി. മനുഷ്യദേ 
ഹത്തിന്റെ മഹിമ ഇങ്ങനെ വ്യക്തമായി കാട്ടിത്തന്ന ഗുരുവിന്റെ പാദങ്ങളില്‍ 
നമുക്കു ഭക്തി പൂര്‍വം കുമ്പിടാം. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


11 


ചിദംബരാഷ്ടകം 


ചിദംബരാഷ്ടകം, ശിവപ്രസാദപഞ്ചകം, സദാശിവദര്‍ശനം 
എന്നിവ എവിടെവച്ച്‌ എപ്പോള്‍ രചിച്ചു എന്നറിയാന്‍ വ്യക്തമായ തെളി 
വൊന്നും ലഭിച്ചിട്ടില്ല. 1887-നും 1897-നും ഇടയ്ക്കായിരിക്കണം ഇവ 
രചിച്ചിട്ടുള്ളതെന്ന്‌ ചിലര്‍ കരുതുന്നു. 1888-ല്‍ അരുവിപ്പുറത്തെ ശിവ 
പ്രതിഷ്ഠ കഴിഞ്ഞ്‌ ഗുരുദേവന്‍ പിന്നെ പല സ്ഥലങ്ങളിലും പലരൂപ 
ത്തിലുള്ള ശിവപ്രതിഷ്ഠകള്‍ നടത്തുകയുണ്ടായി. ആ അവസരങ്ങ 
ളില്‍ എപ്പോഴെങ്കിലുമൊക്കെ രചിച്ചവയായിരിക്കണം ഈ സ്തുതികള്‍. 


ചിദംബരാഷ്ടകം, ശിവപ്രസാദപഞ്ചകം, സദാശിവദര്‍ശനം- ഭക്തിഭാവ 
ത്തോടൊപ്പം വൈരാഗ്യജ്ഞാനങ്ങളും വളര്‍ത്തുവാന്‍ അത്യന്തം ഉപകരിക്കു 
ന്നവയാണീ സ്തുതികള്‍. ഭക്തഹൃദയത്തെ ഭഗവച്ചിന്തയില്‍ അലിയിച്ചുചേര്‍ 
ക്കാനുള്ള ഇവയുടെ കഴിവ്‌ അസാധാരണമാണ്‌. ഗുരുദേവന്‍െറ കവിത്വ 
ശക്തിയും ഇവയില്‍ നല്ലപോലെ പ്രതിഫലിക്കുന്നു. ഇവ അര്‍ഥ്രഗഹണ 
ത്തോടെ നിത്യവും പാരായണം ചെയ്തു ശിവഭജനം നടത്തുന്നവര്‍ക്ക്‌ 
ദുരിതങ്ങളകന്ന്‌ സത്യാനുഭവത്തിന്‌ വഴിതെളിയുന്നതാണ്‌. 


ബ്രഹ്മമുഖാമരവന്ദിതലിങ്ഗം 

ജന്മജരാമരണാന്തകലിങ്ഗം 

കര്‍മനിവാരണകനശലലിങ്ഗം 

തന്‍മൃദു പാതു ചിദംബരലിഗം 1 


കല്‍പകമൂലപ്രതിഷ്ഠിതലിങ്ഗം 
ദര്‍പ്പകനാശയുധിഷ്ഠിരലിങ്ഗം 
കുപ്രകൃതി പ്രകരാന്തകലിങ്ഗം 
തന്‍മൃദു പാതു ചിദംബരലിങ്ഗം 2 


സ്കന്ദഗണേശ്വര കല്‍പിതലിങ്ഗം 
കിന്നരചാരണഗായകലിങ്ഗം 

പന്നഗഭൂഷണപാവനലിങ്ഗം 

തന്‍മൃദു പാതു ചിദംബരലിങ്ഗം 3 


സാംബസദാശിവ ശങ്കരലിങ്ഗം 
കാമ്യവരപ്രദകോമളലിങ്ഗം 


444 ശീനാരായണ ഗുരുദേവക്യതികള്‍ സമ്പരര്‍ണവ്യാഖ്യാനം - ഭാഗം / 





സാമ്യവിഹീനസുമാനസലിങ്ഗം 
തന്‍മൃദു പാതു ചിദംബരലിങ്ഗം. 4 


കലിമലകാനനപാവകലിങ്ഗം 

സലിലതരംഗവിഭൂഷണലിങ്ഗം 

പലിതപതംഗപ്രദീപകലിങ്ഗം 

തന്‍മൃദു പാതു ചിദംബരലിങ്ഗം. 5 


അഷ്ടതനുപ്രതിഭാസുരലിങ്ഗം 

വിഷ്ടപനാഥവികസ്വരലിങ്ഗം 

ശിഷ്ടജനാവനശീലിതലിങ്ഗം 

തന്‍മൃദു പാതു ചിദംബരലിഗം. 6 


അന്തകമര്‍ദ്ദനബന്ധുരലിങ്ഗം 

കൃന്തിതകാമകളേബരലിങ്ഗം 

ജന്തുഹൃദിസ്ഥിതജീവകലിങ്ഗം 

തന്‍മൃദു പാതു ചിദംബരലിങ്ഗം. 7 


പുഷ്ടധിയസ്സുചിദംബരലിങ്ഗം 

ദൃഷ്ടമിദം മനസാനുപറന്തി 

അഷ്ടകമേതദവാങ്മനസീയം 

അഷ്ടതനും പ്രതി യാന്തി നരാസ്തേ. 8 


വ്യാഖ്യാനം 


ശ്രീ നാരായണഗുരുദേവന്‍ രചിച്ചിട്ടുള്ള എട്ടു ചെറിയ സംസ്കൃത 
പദ്യങ്ങളുള്‍പ്പെട്ട ഒരു ശിവസ്തുതിയാണ്‌ ചിദംബാരഷ്ടകം. ശിവഭക്തന്മാര്‍ക്ക്‌ 
രാഗമാധുരിയോടെ ഗാനംചെയ്താനന്ദിക്കാന്‍ തക്കവണ്ണം മനോഹരമായ 
ശബ്ദശില്‍പമുള്‍ക്കൊള്ളുന്നതാണീ കൃതി. ശബ്ദശില്‍പത്തോടൊപ്പം 
മനസ്സിനെ പിടിച്ചുനിറുത്താന്‍ കഴിയുന്ന ഭക്തിഭാവസാന്ദ്രതയും. ദക്ഷിണ 
ദേശത്തെ ഒരു പ്രസിദ്ധ ശിവക്ഷേത്രമാണ്‌ ചിദംബരം. അവിടത്തെ ദേവനെ 
സ്തുതിക്കുന്നതായിട്ടാണു സങ്കല്‍പം. “ലിംഗ'ശബ്ദത്തിന്‌ ശിവവിഗ്രഹം 
എന്നാണര്‍ഥം. “ലിംഗ” പദത്തിന്‌ സ്വരൂപം എന്നര്‍ഥമുണ്ട്‌. ചിദംബരന്‍െറ 
സ്വരൂപം പാടിപുകഴ്ത്തുന്ന അഷ്ടകം എന്നും അര്‍ഥം പറയാം. എട്ടു പദ്യങ്ങള്‍ 
അടങ്ങുന്നത്‌ അഷ്ടകം. ചിദ്രുപത്തില്‍ അഥവാ ബോധരുപത്തില്‍ അംബരം 
മുഴുവന്‍ നിറഞ്ഞുനില്‍ക്കുന്ന പരമാത്മാവും ചിദംബരനാണ്‌. അംബരപദ 
ത്തിന്‌ ആകാശമെന്നര്‍ഥം അപ്പോള്‍ “ചിദംബരാഷ്ടുകം” ഇഷ്ടദേവനായ ശിവ 
നെയും ആ ദേവന്‍ പ്രതിനിധാനം ചെയ്യുന്ന പരമാത്മാവിനെയും ഒരുപോലെ 
സ്തുതിക്കുന്ന താണെന്നോര്‍ക്കണം. ഇഷ്ടദേവനെ ഉപാസിക്കുന്നയാളിന്‍െറ 
പരമലക്ഷ്യം പരമാത്മ പ്രാപ്തിയായിരിക്കണമെന്നു ഭാവം. ഈ ബോധ 


ചിദംബരാഷ്ടകം 445 


ത്തോടെ നമുക്കു കൃതിയിലേക്കു കടക്കാം. എല്ലാ പദ്യങ്ങളും ചിതംബരഭഗ 
വാന്‍െറ മഹിമയെ വാഴ്ത്തുന്നവയാണ്‌:- 


1 ബ്രഹ്മമുഖാമരവന്ദിതലിംഗം 
ജന്മജരാമരണാന്തകലിംഗം 
കര്‍മനിവാരണകൌഈശലലിംഗം 
തന്മൃദുപാതുചിദംബരലിംഗം. 


ബ്രഹ്മമുഖാമരവന്ദിതലിംഗം-ബഹ്മാവ്‌ തുടങ്ങിയ ദേവന്മാരാല്‍ 
ഉപാസിക്കപ്പെടുന്ന സ്വരൂപത്തോടുകൂടിയവനും; ജന്മജരാമരണാന്തകലിംഗം 
-ജന്മം, ജരാ, മരണം എന്നീ സംസാര ദുഃഖങ്ങള്‍ക്ക്‌ അറുതിവരുത്തുന്ന സ്വരൂപ 
ത്തോടുകൂടിയവനും; കര്‍മനിവാരണ കാശലലിംഗം - കര്‍മവാസനകളെ 
പൂര്‍ണമായി ഒഴിവാക്കാന്‍ കരുത്തുള്ള സ്വരുപത്തോടുകൂടിയവനുമായ; 
തത്മൃദു - ആ കാരുണ്യനിധി; ചിദംബരലിംഗം - ചിദംബരത്തുള്ള ശിവന്‍; 
പാതു - നമ്മളെ രക്ഷിക്കട്ടെ. 
ബ്രഹ്മാവു തുടങ്ങിയ ദേവന്മാരാല്‍ ഉപാസിക്കപ്പെടുന്ന സ്വരൂപത്തോടു 
കൂടിയവനും ജന്മം, ജര, മരണം എന്നീ സംസാരദുഃഖങ്ങള്‍ക്ക്‌ അറുതി 
വരുത്തുന്ന സ്വരൂപ ത്തോടുകൂടിയവനും കര്‍മവാസനകളെ പൂര്‍ണമായി 
ഒഴിവാക്കാന്‍ കരുത്തുള്ള സ്വരൂപത്തോടുകൂടിയവനുമായ ആ കാരുണ്യനിധി 
ചിദംബരത്തുളള ശിവന്‍ നമ്മളെ രക്ഷിക്കട്ടെ. 


ശിവമഹിമ 


സൃഷ്ടിയുടെ പരമാധികാരിയാണു ബ്രഹ്മാവ്‌. പക്ഷെ ആ ബ്രഹ്മാവ്‌ 
ചിദാകാശസ്വരൂപിയായ ബ്രഹ്മത്തിന്‍െറ ഒരല്‍പ്രപതിഭാസം മാത്രമാണ്‌. 
അതുകൊണ്ട്‌ ബ്രഹ്മാവുപോലും സര്‍വത്ര പരിപൂര്‍ണമായ പരമസത്തയെ 
സദാ സ്മരിച്ചുകൊണ്ടാണ്‌ സൃഷ്ടികര്‍മം നിര്‍വഹിക്കുന്നതെന്നത്രേ ശാസ്ത്ര 
പ്രസിദ്ധി. പ്രപഞ്ചമനസ്സാണ്‌ ബ്രഹ്മാവ്‌. ്രഹ്മാവിന്‍െറ കഥതന്നെ ഇതാണെ 
ങ്കില്‍ മററു ദേവന്മാരുടെ കഥ പറയാനില്ലല്ലോ. വസ്തു ഒന്നേയുള്ളു. അത്‌ 
ആനന്ദഘനമായ ബോധമാണുതാനും. ഈ വസ്തുവിന്‌ അണുപോലും 
കേടോ ചലനമോ ഉണ്ടാകാതെയാണ്‌ വസ്തുശക്തിയായ മായ അതില്‍ ജഡ 
പ്രതിഭാസങ്ങളെ ഉണ്ടാക്കിയഴിക്കുന്നത്‌. ജഡങ്ങളുടെ ആവിര്‍ഭാവതിരോഭാവ 
ങ്ങളാണ്‌ ജനന ജരമരണഭ്രമത്തിനു കാരണം. നിത്യമുക്തമായ വസ്തുരൂപം 
ധരിക്കുന്നതോടെ ഈ ഭ്രമം മാറിക്കിട്ടും. അതുകൊണ്ട്‌ ജഗദീശ്വരന്‍, ജന്മജരാ 
മരണാന്തകലിംഗമാണ്‌. ആനന്ദ ത്തിനുവേണ്ടിയാണല്ലോ എല്ലാവരും കര്‍മം 
ചെയ്യുന്നത്‌. കര്‍മബദ്ധനാകാതെ തന്നെ നിരന്തരമായ ആനന്ദം ആത്മസ്വരുപം 
തെളിയുന്നതോടെ അനുഭവിക്കാറാകുന്നു. കര്‍മഫലം കൊതിക്കാതെ മന 
സ്സിനെ ഒഴിച്ചുമാറ്റി ഇങ്ങനെയൊരാനന്ദം അനുഭവിക്കാന്‍ കഴിയുമെന്നു 
കണ്ടയാള്‍ പിന്നെ എന്തിനു കര്‍മവാസനാബദ്ധനാകണം? അതുകൊണ്ടാണ്‌ 
കര്‍മ നിവാരണകശലലിംഗമായി ഭഗവത്സ്വരൂപത്തെ ചിത്രീകരിച്ചിരിക്കു 
ന്നത്‌. ചിദാകാശസ്വരൂപിയായി സര്‍വത്ര വിളങ്ങിനില്‍ക്കുന്ന പരമാത്മാവി 
നെയോ ചിദംബരക്ഷ്രേതത്തിലെ പ്രതിഷ്ഠാമൂര്‍ത്തിയായ ശിവനെയോ 


446 ശ്രീനാരായണ ഗുരുദേവക്യതികശി സനമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


ഏകാന്തമായി ഭജിക്കുമെങ്കില്‍ മേല്‍പറഞ്ഞ കാര്യങ്ങളൊക്കെ നേടാവുന്ന 
താണ്‌. അതുകൊണ്ടാണ്‌ “ചിദംബരലിംഗം' നമ്മെ രക്ഷിക്കട്ടെ എന്നാശംസി 
ക്കുന്നത്‌. 


2 കല്‍പകമൂലപ്രതിഷ്ഠിതലിംഗം 
ദര്‍പ്പകനാശയുധിഷ്ഠിരലിംഗം 
കുപ്രകൃതിപ്രകരാന്തകലിംഗം 
തന്‍മൃദുപാതു ചിദംബരലിംഗം. 


കല്‍പകമൂലപ്രതിഷ്ഠിതലിംഗം-കല്‍പകവ്ൃക്ഷത്തിന്‍െറ ചുവട്ടില്‍ 
പ്രതിഷ്ഠ ലഭിച്ചിട്ടുള്ളവനും അഥവാ എല്ലാവരുടെ സങ്കല്‍പങ്ങളും സഫല 
മാക്കുന്ന സ്വരൂപത്തോടുകുടിയവനും; ദര്‍പ്പകനാശയുധിഷ്ഠിരലിംഗം-കാമനു 
മായുള്ള പോരാട്ടത്തില്‍ കാമനെ നശിപ്പിച്ചുകൊണ്ട്‌ യുദ്ധത്തില്‍ ഉറച്ചുനിന്ന 
വനും അഥവാ ഉപാസകന്മാരുടെ കാമഗര്‍വ്വത്തെ ശമിപ്പിച്ചുകൊണ്ട്‌ ജീവിത 
സമരത്തില്‍ തെളിയുന്ന സ്വരൂപത്തോടുകൂടിയവനും; കുപ്രകൃതിപ്രകരാന്ത 
കലിംഗം - ദുഷ്ട്രപകൃതികളായ അസുരക്കൂട്ടത്തെ ഒടുക്കിയവനും അഥവാ 
ഭക്തന്മാരുടെ ഉള്ളിലുള്ള ദുര്‍വ്വാസനകളെയെല്ലാം ഒഴിച്ചുമാററാന്‍ കഴിവുള്ള 
സ്വരൂപത്തോടുകൂടിയവനുമായ; തന്മൃദുചിദംബരലിംഗം പാതു - ആ കരുണാ 
നിധി ചിദംബരത്തുള്ള ശിവന്‍ നമ്മെ രക്ഷിക്കട്ടെ. 
കല്‍പകവ്യക്ഷത്തിന്‍െറ ചുവട്ടില്‍ പ്രതിഷ്ഠ ലഭിച്ചിട്ടുള്ളവനും അഥവാ 
എല്ലാവരുടെ സങ്കല്‍പങ്ങളും സഫലമാക്കുന്ന സ്വരൂപത്തോടുകൂടിയവനും 
കാമനുമായുള്ള പോരാട്ടത്തില്‍ കാമനെ നശിപ്പിച്ചുകൊണ്ട്‌ യുദ്ധത്തില്‍ 
ഉറച്ചുനിന്നവനും അഥവാ ഉപാസകന്മാരുടെ കാമഗര്‍വത്തെ ശമിപ്പിച്ചുകൊണ്ട്‌ 
ജീവിതസമരത്തില്‍ തെളിയുന്ന സ്വരൂപത്തോടുകൂടിയവനും ദുഷ്ട്രപകൃതി 
കളായ അസുരക്കൂട്ടത്തെ ഒടുക്കിയവനും അഥവാ ഭക്തന്‍മാരുടെ ഉള്ളിലുള്ള 
ദുര്‍വ്വാസനകളെയെല്ലാം ഒഴിച്ചുമാററാന്‍ കഴിവുള്ള സ്വരൂപത്തോടുകൂടിയ 
വനുമായ ആ കരുണാനിധി ചിദംബരത്തുള്ള ശിവന്‍ നമ്മെ രക്ഷിക്കട്ടെ. 


ശിവമഹിമ 


ഇവിടെ വിശേഷണങ്ങളെല്ലാം ഇഷ്ടദേവനായ ശിവനും ചിദാകാശ 
സ്വരൂപിയായ പരമാത്മാവിനും ഒരുപോലെ ചേരുന്നവയാണ്‌. ദേവന്മാര്‍ക്ക്‌ 
എല്ലാം സാധിച്ചുകൊടുക്കുന്ന കല്‍പവ്ൃക്ഷം ദേവലോക ത്തുണ്ട്‌. എന്നിട്ടും 
ആ കല്‍പവ്ൃക്ഷത്തിന്‍െറ ചുവട്ടില്‍ അവര്‍ കൈലാസവാസിയായ ശിവനെ 
പ്രതിഷ്ഠിച്ചു പൂജിക്കുന്നു. കല്‍പവ്ൃക്ഷത്തിന്‍െറ കല്‍പവ്യക്ഷമാണു ശിവ 
നെന്നു ഭാവം. ചിദാകാശ സ്വരൂപിയായ പരമാത്മാവാകട്ടെ ഗാഡ്മമായി ധ്യാനിച്ച്‌ 
ആരെന്തഭിലഷിക്കുന്നുവോ അതൊക്കെ അവര്‍ക്കു സാധിച്ചു കൊടുക്കുന്നു. 
സങ്കല്‍പത്തിനു ഗാഡ്ത വന്നാല്‍ ബോധവസ്തു അതു ഫലിപ്പിക്കും. ഇതാണ്‌ 
പ്രപഞ്ചപ്രവര്‍ത്തനനിയമം. ഇഷ്ടദേവതാസങ്കല്‍പം ഗാഡമായാല്‍ ആത്മാ 
വായ ബോധവസ്തുതന്നെ ആ രൂപംപുണ്ട്‌ പ്രത്യക്ഷത്തില്‍ ഭക്തനെ അനു 
ഗ്രഹിക്കാനെത്തും. ഇഷ്ടദേവന്മാരെ സാക്ഷാത്കരിക്കുന്നതിന്‍െറ നിയമമി 
താണ്‌. ഇങ്ങനെ ഏതുവിധം നോക്കിയാലും ചിദംബരനാഥന്‍ “കല്‍പകമൂല 


ചിദംഞബ്രാഷ്ടകം 447 





പ്രതിഷ്ഠിതനാ'ണ്‌. പണ്ട്‌ പരമശിവന്‍ തപസ്സുചെ യ്തുകൊണ്ടിരിക്കുമ്പോള്‍ 
പാര്‍വ്വതിയെ മുന്‍നിറുത്തി കാമന്‍ തപോവിഘ്നം ചെയ്യാന്‍ ഒരുസെട്ടു 
കാമദേവനുമായുള്ള ആ മത്സരത്തില്‍ ചഞ്ചലനാകാതെ ഭഗവാന്‍ മുന്നാം 
കണ്ണില്‍നിന്നും പുറപ്പെട്ട തീജ്വാലയില്‍ കാമദേവനെ ചുട്ടെരിച്ചു. യുദ്ധത്തില്‍ 
ഉറച്ചുനില്‍ക്കുന്നവന്‍ എന്നാണ്‌ “യുധിഷ്ഠിര” പദത്തിനര്‍ഥം. ഈ ജീവിതം 
ഉള്ളിലും പുറത്തും ദൈവാസുരസമ്പത്തുകള്‍ തമ്മിലുള്ള ഒരു പോരാട്ടമാണ്‌. 
ആസുരസമ്പത്തുകളുടെ നായകപദവിയാണു കാമത്തിനുള്ളത്‌. ആത്മസത്യം 
തിരയുന്ന ഒരാള്‍ക്ക്‌ ജീവിതസമരത്തില്‍ കാമസങ്കല്‍പങ്ങള്‍ കുറഞ്ഞ്‌ ക്രമേണ 
അചഞ്ചലമായ ആത്മാവു തെളിയുന്നു. അപ്പോള്‍ ചിദംബരനാഥന്‍ എല്ലാ 
വിധത്തിലും ദര്‍പ്പകനാശയുധിഷ്ഠിരനാണ്‌. ദര്‍പ്പകന്‍ കാമദേവനാണ്‌. 
കാമിപ്പിച്ച്‌ അഹങ്കരിപ്പിക്കുന്നവന്‍ എന്നാണു പദത്തിനര്‍ഥം. ത്രിപുരന്മാരെ 
പ്പോലുള്ള മഹാസുരവര്‍ഗങ്ങളെ നശിപ്പിച്ചവനാണു കൈലാസപതി. ആത്മ 
പ്രസാദം ഭക്തന്‍െറ ഉള്ളില്‍ ദുര്‍വ്വാസനകളെ കൂട്ടത്തോടെ നശിപ്പിക്കുന്നു. 
അതുകൊണ്ട്‌ ചിദംബരനാഥന്‍ എല്ലാവിധത്തിലും “കുപ്രകൃതിപ്രകാ 
രാന്തക നുമാണ്‌. ഇങ്ങനെയെല്ലാമുള്ള ചിദംബരനാഥന്‍ നമ്മെ രക്ഷിക്കട്ടെ 
എന്നു ഭാവം. 


3 സ്കന്ദഗണേശ്വരകല്‍പിതലിംഗം 
കിന്നരചാരണഗായകലിംഗം 
പന്നഗഭൂഷണപാവനലിംഗം 
തന്‍മൃദുപാതുചിദംബരലിംഗം. 


സ്കന്ദഗണേശ്വരകല്‍പിതലിംഗം-സുസ്രഹ്മണ്യനും ഗണപതിക്കും 
ജന്മം നല്‍കിയ സ്വരുപത്തോടുകുടിയവനും അല്ലെങ്കില്‍ സുബ്രഹ്മണ്യനും 
ഗണപതിയും ഉപാസിക്കുന്ന സ്വരുപത്തോടുകൂടിയവനും അല്ലെങ്കില്‍ ബുദ്ധി, 
അഹങ്കാരം എന്നിവയ്ക്കാശ്രയമായ സ്വരൂപത്തോടുകൂടിയവനും കിന്നര 
ചാരണഗായകലിംഗം - കിന്നരന്മാര്‍, ചാരണന്മാര്‍ എന്നീ ഗായകവൃന്ദങ്ങളാല്‍ 
സ്തുതിക്കപ്പെടുന്ന സ്വരൂപത്തോടു കൂടിയവനും അഥവാ ഭക്തന്മാരാല്‍ നിര 
ന്തരം വാഴ്ത്തപ്പെടുന്ന സ്വരൂപത്തോടുകൂടിയവനും; പന്നഗഭൂഷണ പാവന 
ലിംഗം - സര്‍പ്പങ്ങളെ ആഭരണമായണിഞ്ഞിട്ടുള്ള പരിശുദ്ധ സ്വരൂപത്തോടു 
കൂടിയവനും അഥവാ സുഷുമ്ന തുടങ്ങിയ നാഡികളില്‍ തെളിഞ്ഞു പ്രകാശി 
ക്കുന്നവനുമായ; തന്മൃദുചിദംബരലിംഗം പാതു - ആ കരുണാനിധി ചിദംബര 
ത്തുള്ള ശിവന്‍ നമ്മെ രക്ഷിക്കട്ടെ. 


സുബ്രഹ്മണ്യനും ഗണപതിക്കും ജന്മം നല്‍കിയ സ്വരൂപത്തോടുകൂ 
ടിയവനും അല്ലെങ്കില്‍ സുബ്രഹ്മണ്യനും ഗണപതിയും ഉപാസിക്കുന്ന സ്വരൂപ 
ത്തോടുകൂടിയവനും അല്ലെങ്കില്‍ ബുദ്ധി, അഹങ്കാരം എന്നിവയ്ക്കാ ശ്രയമായ 
സ്വരൂപത്തോടുകൂടിയവനും കിന്നരന്മാര്‍ ചാരണന്മാര്‍ എന്നീ ഗായകവൃന്ദങ്ങ 
ളാല്‍ സ്തുതിക്കപ്പെടുന്ന സ്വരൂപത്തോടുകൂടിയവനും അഥവാ ഭക്തന്മാരാല്‍ 
നിരന്തരം വാഴ്ത്തപ്പെടുന്ന സ്വരുപത്തോടുകൂടിയവനും സര്‍പ്പങ്ങളെ ആഭരണ 
മായണിഞ്ഞിട്ടുള്ള പരിശുദ്ധ സ്വരൂപത്തോടു കൂടിയവനും അഥവാ സുഷുമ്ന 
തുടങ്ങിയ നാഡികളില്‍ തെളിഞ്ഞുപ്രകാശിക്കുന്നവനുമായ ആ കരുണാനിധി 
ചിദംബരത്തുള്ള ശിവന്‍ നമ്മെ രക്ഷിക്കട്ടെ. 


448 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സന്മുര്ണവ്യാഖ്യാനം - ഭാഗം 7 





ശിവമഹിമ 


സുബ്രഹ്മണ്യനും ഗണപതിയും ശിവന്‍െറ പുത്രന്മാരാണ്‌. സ്കന്ദനും 
ഗണേശനും കല്‍പിതന്മാരായത്‌, ജനിപ്പിക്കപ്പെട്ടത്‌ ഏതൊരു സ്വരൂപത്താ 
ലാണോ അത്‌ സ്കന്ദഗണേശ്വര കല്‍പിതലിംഗം. ഇനി ഈ പുത്രന്മാര്‍ പിതാ 
വിനെത്തന്നെ സര്‍വേശ്വരനായി ഉപാസിക്കുന്നവരുമാണ്‌. സുത്രഹ്മണ്യന്‍ 
ദേവസേനാപതിയാണ്‌. ഗണേശന്‍ വിഷ്നകാരികളായ ഗണങ്ങളുടെ അധി 
പതിയുമാണ്‌. അതുകൊണ്ട്‌ അവരെ യഥാക്രമം ബുദ്ധിയുടെയും അഹങ്കാര 
ത്തിന്‍െറയും പ്രതീകങ്ങളായി കരുതാം. ബുദ്ധിക്കും അഹങ്കാരത്തിനും 
ഉറവിടമായ സ്വരൂപമാണല്ലോ പരമാത്മസ്വരുപം. കിന്നരന്മാരും ചാരണന്മാരും 
ദേവവിശേഷങ്ങളാണ്‌. അവര്‍ ശിവമഹിമ ലോകമെങ്ങും പാടിനടക്കുന്നു. 
അവരെ സത്ൃദര്‍ശികളുടെ പ്രതിനിധികളായിക്കരുതാം. ജ്ഞാനികള്‍ 
പരമാത്മമഹിമ വാഴ്ത്തി നടക്കുന്നവരാണല്ലോ. ശിവന്‍ സര്‍പ്പഭൂഷണനാ 
ണെന്നു പ്രസിദ്ധി. കുണ്ഡലിനീപ്രാണസാക്ഷാത്കാരത്തില്‍ തെളിയുന്ന 
സുഷുമ്നാദി നാഡികളുടെ പ്രതീകങ്ങളാണ്‌ സര്‍പ്പങ്ങളെന്നു കരുതാം. ആ 
അനുഭവത്തില്‍ തേജോമയമായി വിളങ്ങുന്ന ആത്മസ്വരുപമാവാം പന്നഗ 
ഭൂഷണ പാവനലിംഗം.” ഇങ്ങനെയെല്ലാമുള്ള ചിദംബരനാഥന്‍ നമ്മെ രക്ഷി 
ക്കട്ടെ. 


4 സാംബസദാശിവ ശങ്കരലിംഗം 
കാമ്യവരപ്രദകോമളലിംഗം 
സാമ്യവിഹീനസുമാനസലിംഗം 
തന്മൃദുപാതുചിദംബരലിംഗം 
സാംബസദാശിവ ശങ്കരലിംഗം-ദേവിയോടൊപ്പം സദാമംഗളമൂര്‍ത്തി 
യായി മററുള്ളവര്‍ക്കും മംഗളം അരുളി വര്‍ത്തിക്കുന്നവനും; കാമ്യവരപ്രദ 
കോമളലിംഗം-ഇഷ്ടമുള്ള വരങ്ങള്‍ നല്‍കി ഭക്തന്മാരെ അനുഗ്രഹിച്ചു സുന്ദര 
മൂര്‍ത്തിയായി നിലകൊള്ളുന്നവനും; സാമൃവിഹീനസുമാനസലിംഗം- 
അളവില്ലാത്തവണ്ണം സജ്ജനഹൃദയങ്ങളില്‍ തെളിയുന്ന രൂപത്തോടുകൂടിയ 
വനുമായ; തന്മൃദുചിദംബര ലിംഗം പാതു - ആ കാരുണ്യനിധി ചിദംബര 
ത്തുള്ള ശിവന്‍ നമ്മെ രക്ഷിക്കട്ടെ. 
ദേവിയോടൊപ്പം സദാ മംഗളമൂര്‍ത്തിയായി മററുള്ളവര്‍ക്കു മംഗളമരുളി 
വര്‍ത്തിക്കുന്നവനും ഇഷ്ടമുള്ള വരങ്ങള്‍ നല്‍കി ഭക്തന്മാരെ അനുഗ്രഹിച്ചു 
സുന്ദരമൂര്‍ത്തിയായി നിലകൊള്ളുന്നവനും അളവില്ലാത്തവണ്ണം സജ്ജന 
ഹൃദയങ്ങളില്‍ തെളിയുന്ന രൂപത്തോടുകൂടിയവനുമായ ആ കാരുണ്യനിധി 
ചിദംബരത്തുള്ള ശിവന്‍ നമ്മെ രക്ഷിക്കട്ടെ. 


ശിവമഹിമ 


ശിവന്‍ സാംബശിവനാണ്‌. തന്‍െറ പകുതി ദേഹം ദേവിക്കു പകുത്തു 
കൊടുത്ത്‌ സദാ അര്‍ധനാരീശ്വരനായി കഴിയുന്നയാളാണ്‌. ജഗദാശ്രയ 
ഭൂതനായ പരമപുരുഷനും സദാ പ്രകൃതിയെ ആശ്രയിച്ചു കഴിയുന്നവനുമാണ്‌. 
പുരുഷനും പ്രകൃതിയും ഒരുപോലെ അനാദിയാണെന്നാണല്ലോ ശാസ്ത്ര 


ചിദംബ്രാഷ്ടകം 449 


പ്രഖ്യാപനം. അമ്മയോടൊപ്പം മംഗളസ്വരുപിയായ ഭഗവാന്‍ ആശ്രയിക്കുന്ന 
വര്‍ക്കൊക്കെ മംഗളമരുളാന്‍ ജഗത്തിലെവിടെയും സദാ കാത്തുനില്‍ക്കുന്നു. 
ഇഷ്ടമുള്ളവരങ്ങള്‍ ഭക്തിപൂര്‍വം ചോദിച്ചാല്‍ സാംബശിവന്‍ തീര്‍ച്ചയായും 
നല്‍കാതിരിക്കുകയില്ല. തന്‍െറ സുന്ദരരൂപം മററുള്ളവരെ അനുഗ്രഹി ക്കാന്‍ 
വേണ്ടിമാത്രം സൂക്ഷിക്കുന്ന ആളാണു ഭഗവാന്‍. സര്‍വോപരി ശുദ്ധിവന്ന 
ഭക്തചിത്തത്തില്‍ അളവില്ലാത്തവണ്ണം ആ സുന്ദരരുപം തെളിയുകയും 
ചെയ്യും. പുരുഷാകൃതിയില്‍ തെളിഞ്ഞാലും ആ പുരുഷരൂപം അനന്തമായ 
ആനന്ദത്തിന്‍റെ ആകൃതിയാണെന്നു വെളിപ്പെടുത്തിക്കൊണ്ടുതന്നെ 
തെളിയും. അങ്ങനെയുള്ള ചിദംബരനാഥന്‍ നമ്മെ രക്ഷിക്കട്ടെ. 


5 കലിമലകാനനപാവകലിംഗം 
സലിലതരംഗവിഭൂഷണലിംഗം 
പലിതപതംഗപ്രദീപകലിംഗം 
തന്മൃദുപാതുചിദംബരലിംഗം. 
കലിമലകാനനപാവകലിംഗം - കലികാല ദോഷമാകുന്ന കാടിനെ 
എരിച്ചു ചാമ്പലാക്കുന്ന അഗ്നിയായി പ്രശോഭിക്കുന്നവനും; സലിലതരംഗ 
വിഭുഷണലിംഗം - ഗംഗാതരംഗങ്ങളെ രമണീയമാംവണ്ണം ശിരസ്സിലണിഞ്ഞി 
ട്ടുള്ളവനും; പലിതപതംഗപ്രദീപകലിംഗം - സായന്തനസൂര്യനെപ്പോലെ 
അരുണിമയാര്‍ന്നു ലോകത്തെ പ്രകാശിപ്പിക്കുന്ന സ്വരുപത്തോടുകൂടിയവനു 
മായ; തന്മൃദുചിദംബരലിംഗം പാതു - ആ കരുണാനിധി ചിദംബരത്തുള്ള 
ശിവന്‍ നമ്മെ രക്ഷിക്കട്ടെ. 
കലികാലദോഷമാകുന്ന കാടിനെ എരിച്ചു ചാമ്പലാക്കുന്ന അഗ്നിയായി 
പ്രശോഭിക്കുന്നവനും ഗംഗാതരംഗങ്ങളെ രമണീയമാംവണ്ണം ശിരസ്സില്‍ അണി 
ഞ്ഞിട്ടുള്ളവനും സായന്തനസുര്യനെപ്പോലെ അരുണിമയാര്‍ന്നു ലോകത്തെ 
പ്രകാശിപ്പിക്കുന്ന സ്വരുപത്തോടുകുടിയവനുമായ ആ കരുണാനിധി ചിദംബര 
ത്തുള്ള ശിവന്‍ നമ്മെ രക്ഷിക്കട്ടെ. 


ശിവമഹിമ 


സഗുണമായോ നിര്‍ഗുണമായോ ഉള്ള ഉപാസന കലികാലദോഷങ്ങ 
ളായ കാമക്രോധലോഭാദി ചിത്തവികാരങ്ങളെ ക്രമേണ നിശ്ശേഷം ഒഴിച്ചു 
മാററുന്നതാണ്‌. അതുകൊണ്ട്‌ സഗുണനായാലും നിര്‍ ഗുണനായാലും ശിവന്‍ 
“കലിമലകാനനപാവകലിംഗം' തന്നെയാണ്‌. ശിവന്‍ ശിരസ്സില്‍ ഗംഗയെ 
ധരിക്കുന്നു എന്നു പ്രസിദ്ധി. പരമാത്മശിവന്‍ കുണ്ഡലിനീ പ്രാണസാക്ഷാ 
ത്കാരവേളയില്‍ ഭക്തശിരസ്സില്‍ അമൃതധാരചൊരിയുന്നു എന്നും പ്രസിദ്ധി. 
അതുകൊണ്ട്‌ സഗുണനായാലും നിര്‍ഗുണനായാലും ശിവന്‍ “സലിലതരംഗ 
വിഭുഷണലിംഗ മാണ്‌. ശിവന്‍െറ മൂര്‍ത്തി അരുണിമപൂണ്ട്‌ സുന്ദരമാണ്‌. 
സായന്തനസുര്യനു തുല്യം പ്രകാശംപുണ്ട്‌ ശീതളമായി ഭക്തഹൃദയത്തില്‍ 
തെളിയുന്നവനാണ്‌ പരമാത്മശിവന്‍. അങ്ങനെ ശിവന്‍ സര്‍വ്വധാ “പലിത 
പതംഗ്രപദീപകലിംഗ' മാണ്‌. സായന്തനസുര്യനാണു പലിതപതംഗന്‍. ഭക്ത 


74-2003 29 


450 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധ്ൂര്‍ണവ്യാഖ്യാനം - ഭാഗം I 


ഹൃദയത്തില്‍ പ്രകാശിക്കുന്ന ശിവന്‍ ലോകത്തെയും പ്രകാശമയമാക്കിത്തീര്‍ 
ക്കുന്നു. അതു വെളിപ്പെടുത്താനാണ്‌. “പ്രദീപക”' പദം പ്രയോഗിച്ചിരിക്കുന്നത്‌. 
ഇങ്ങനെയെല്ലാമുള്ള ചിദംബരനാഥന്‍ നമ്മെ രക്ഷിക്കട്ടെ. 


6 അഷ്ടതനുപ്രതിഭാസുരലിംഗം 
വിഷ്ട്പനാഥവികസ്വരലിംഗം 
ശിഷ്ടജനാവനശീലിതലിംഗം 
തന്മൃദുപാതുചിദംബരലിംഗം 
അഷ്ടതനുപ്രതിഭാസുരലിംഗം - എട്ടു മൂര്‍ത്തികളോടികൂടി ജനങ്ങള്‍ക്കു 
കാണത്തക്കവണ്ണം വിളങ്ങിനില്‍ക്കുന്നവനും; വിഷ്ടപനാഥവികസ്വരലിംഗം - 
ലോകത്തിനു മുഴുവന്‍ നാഥനായി സര്‍വ്യാപിയായ രൂപത്തോടുകുടിയവനും; 
ശിഷ്ട ജനാവനശീലിതലിംഗം-സജ്ജനങ്ങളെ കാത്തുരക്ഷിക്കുക എന്ന 
സ്വഭാവത്തോടുകൂടിയവനുമായ; തന്മൃദുചിദംബരലിംഗം പാതു-ആ കാരുണ്യ 
നിധി ചിദംബരത്തുള്ള ശിവന്‍ നമ്മെ രക്ഷിക്കട്ടെ. 
എട്ടു മൂര്‍ത്തികളോടുകൂടിയ ജനങ്ങള്‍ക്കു കാണത്തക്കവണ്ണം 
വിളങ്ങിനില്‍ക്കുന്നവനും ലോകത്തിനുമുഴുവന്‍ നാഥനായി സര്‍വവ്യാപി 
യായ സ്വരൂപത്തോടുകൂടിയവനും സജ്ജനങ്ങളെ കാത്തുരക്ഷി ക്കുകയെന്ന 
സ്വഭാവത്തോടുകൂടിയവനുമായ ആ കരുണാനിധി ചിദംബരത്തുള്ള ശിവന്‍ 
നമ്മെ രക്ഷിക്കട്ടെ. 


ശിവമഹിമ 

ശിവന്‍െറ എട്ടു ശരീരങ്ങളാണ്‌ ഈ പ്രപഞ്ചം എന്നു കരുതപ്പെടുന്നു. 
ഇതാണ്‌ അഷ്ടമുര്‍ത്തിയായ ശിവന്‍െറ സങ്കല്‍പം. പഞ്ചഭൂതങ്ങള്‍, സൂര്യന്‍, 
ചന്ദ്രന്‍, ജീവാത്മാവ്‌ ഇവയാണ്‌ എട്ടു മൂര്‍ത്തികള്‍. ശിവസ്വരുപിയായ പരമാ 
ത്മാവിന്‍െറ പ്രകടഭാവങ്ങളാണല്ലോ ഇവ. അതുകൊണ്ട്‌ ഇവയെ ശിവന്‍െറ 
മൂര്‍ത്തികളായി കരുതുന്നതുചിതംതന്നെ. ഈ അഷ്ടമൂര്‍ത്തിയായ ശിവനെ 
യാണ്‌ “ അഷ്ടതനുപ്രതിഭാസുരലിംഗം' എന്നു പുകഴ്ത്തിയിരി ക്കുന്നത്‌. എട്ടു 
ശരീരങ്ങളിലും വ്യാപിച്ചുനിന്ന്‌ “അവയെ പ്രവര്‍ത്തിപ്പിക്കുന്നതുകൊണ്ട്‌ 
ശിവന്‍ വിഷ്ടപനാഥനാണ്‌. സര്‍വവ്യാപിയായി നിന്നുകൊണ്ടാണദ്ദേഹം 
ലോകത്തെ നയിക്കുന്നത്‌. “വികമ്പ്വര്‌' പദത്തിന്‌ സര്‍വവ്യാപി എന്നര്‍ഥം. 
സത്യം അന്വേഷിക്കുന്നവരാണു സജ്ജനങ്ങള്‍. സജ്ജനങ്ങള്‍ക്കു തന്‍െറ 
ശുദ്ധമായ സ്വരൂപം വെളിപ്പെടുത്തിക്കൊടുത്ത്‌ അവരെ അനുഗ്രഹിക്കുക 
എന്നത്‌ ഭഗവാന്‍െറ സ്വഭാവമാണ്‌. എത്രയ്രെതപേരെയാണ്‌ അങ്ങനെ അനു 
ഗ്രഹിച്ചിട്ടുള്ളത്‌. ഇന്നും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്‌. അങ്ങനെയുള്ള 
ചിദംബരനാഥന്‍ നമ്മെ രക്ഷിക്കട്ടെ. 


7 അന്തകമര്‍ദ്ദനബന്ധുരലിംഗം 
കൃന്തിതകാമകളേബരലിംഗം 
ജന്തുഹൃദിസ്ഥിതജീവകലിംഗം 
തന്‍മൃദുപാതുചിദംബരലിംഗം. 


ചിദംബ്രാഷ്ടകം 451 


അന്തകമര്‍ദ്ദന ബന്ധുരലിംഗം-കാലനെ കൊന്നു ഭക്തനെ രക്ഷിച്ച 
ഭക്ത ഹൃദയഹാരിയായ സ്വരൂപത്തോടുകൂടിയവനും; കൃന്തിതകാമകളേബര 
ലിംഗം-കാമന്‍െറ ശരീരത്തെ ദഹിപ്പിച്ച സ്വരൂപത്തോടുകൂടിയവനും; ജന്തു 
ഹൃദിസ്ഥിത ജീവകലിംഗം - ജീവികളുടെ ഹൃദയത്തില്‍ ഇരുന്ന്‌ അവയെ 
ജീവിപ്പിക്കുന്ന സ്വരുപത്തോടുകൂടിയ വനുമായ; തന്‍മൃദുചിദംബരലിംഗം 
പാതു - ആ കാരുണ്യനിധി ചിദംബരത്തുള്ള ശിവന്‍ നമ്മെ രക്ഷിക്കട്ടെ. 


കാലനെ കൊന്നു ഭക്തനെ രക്ഷിച്ച ഭക്തഹൃദയഹാരിയായ സ്വരൂപ 
ത്തോടു കൂടിയവനും കാമന്‍െറ ശരീരത്തെ ദഹിപ്പിച്ച സ്വരൂപത്തോടു 
കൂടിയവനും ജീവികളുടെ ഹൃദയത്തില്‍ ഇരുന്ന്‌ അവയെ ജീവിപ്പിക്കുന്ന 
സ്വരൂപത്തോടുകുടിയവനുമായ ആ കാരുണ്യനിധി ചിദം ബരത്തുള്ള ശിവന്‍ 
നമ്മെ രക്ഷിക്കട്ടെ. 


ശിവമഹിമ 


മൃകണ്ഡുമുനിയുടെ പുത്രനായ മാര്‍ക്കണ്ഡന്‍ താന്‍ അല്‍പായുസ്സാ 
ണെന്നറിഞ്ഞ്‌ ശിവനെ ഗാഡമായി ഭജിച്ചു. പതിനാറുവയസ്സുവരെ മാത്രമേ 
മാര്‍ക്കണ്ഡനിരിപ്പുള്ളൂ എന്നായിരുന്നു വിധി. പതിനാറാം വയസ്സില്‍ മാര്‍ക്ക 
ണ്ഡനെകൊണ്ടുപോകാന്‍ കാലനെത്തിയപ്പോള്‍ ശിവന്‍ പ്രത്യക്ഷനായി 
കാലനെതടഞ്ഞു. കാലനും ശിവനുമായി പൊരുതി കാലന്‍ മരിച്ചു. അന്നു 
മുതലാണു ശിവന്‍ കാലകാലനായി ഭവിച്ചത്‌. ആത്മാവിനെ അന്വേഷിക്കുന്ന 
യാള്‍ കാലത്തിന്‍െറ പരിണാമദശകളെ അതിക്രമിച്ചു നില്‍ക്കുന്ന നിത്യസത്യ 
ത്തിലെത്തിച്ചേരുന്നു. ഇങ്ങനെ സഗുണശിവനും നിര്‍ഗുണശിവനും 
ഒരുപോലെ കാലകാലന്മാരാണ്‌. ഒരു സത്യാന്വേഷിക്ക്‌ കാലവും മററും പൊട്ടി 
ച്ചെറിയാവുന്ന മൃദുനൂലാണെന്നു ഗുരുദേവന്‍തന്നെ ജനന?നവരത്നമഞ്ങര? 
യില്‍ വിവരിച്ചിട്ടുള്ള തോര്‍മിക്കുക. തപസ്സു മുടക്കാനെത്തിയ കാമനെ ശിവന്‍ 
ദഹിപ്പിച്ച കഥ “പ്രസിദ്ധമാണല്ലോ. ആത്മാന്വേഷണത്തിലേര്‍പ്പെടുന്നവര്‍ 
അവരുടെ ജ്ഞാനാഗ്നിയില്‍ എല്ലാ കാമങ്ങളും എരിച്ചു ചാമ്പലാക്കുന്നു. 
അങ്ങനെ സഗുണശിവനും നിര്‍ഗുണശിവനും ഒരുപോലെ കാമാരികളാണ്‌. 
സഗുണഭാവത്തിലായാലും നിര്‍ഗുണഭാവത്തിലായാലും ശിവനെ ആദ്യം 
സാക്ഷാത്കരിക്കേണ്ടത്‌ ഹൃദയത്തിലാണ്‌. പരബ്രഹ്മം വ്യക്തിശരീരങ്ങളി ലെ 
ഹൃദയഗുഹകളില്‍ ആത്മരുപേണ വര്‍ത്തിക്കുന്നു എന്നു ശാസ്ത്രരപസിദ്ധി. 
ആ ദേവന്‍ അവിടെ അങ്ങനെയുള്ളതുകൊണ്ടാണ്‌ എല്ലാ ജന്തുശരീരങ്ങളും 
ബോധപൂര്‍വ്വം ചലിക്കുന്നത്‌. അതുകൊണ്ട്‌ ശിവന്‍ ജന്തുഹൃദിസ്ഥിതി 
ജീവകലിംഗനാണ്‌. ഇങ്ങനെയെല്ലാമുള്ള ചിദംബര നാഥനായ ശിവന്‍ നമ്മെ 
രക്ഷിക്കട്ടെ. 


8 പുഷ്ടധിയസ്സുചിദംബരലിംഗം 
ദൃഷ്ടമിദംമനസാനുപറന്തി 
അഷ്ടകമേതദവാങ്മനസീയം 
അഷ്ടതനും പ്രതിയാന്തിനരാസ്തേ. 


45൧ ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





പുഷ്ടധിയ-വിവേകശാലികളായ ആരൊക്കെയാണോ; ഇദം സുചിദംബര 
ലിംഗം - ഇങ്ങനെ വിവരിക്കപ്പെട്ട ദിവ്യനും ചിദംബരസ്വരുപനുമായ ശിവനെ; 
മനസാ ദൃഷ്ടം-ഹൃദയത്തില്‍ ഭാവനചെയ്തു ദര്‍ശിച്ചുകൊണ്ടു; അവാങ്‌ 
മനസീയം-വാക്കിനും മനസിനും അതീതമായ സത്യത്തെ വിവരിക്കുന്ന; 
ഏതത്‌ അഷ്ടകം - എട്ടു പദ്യങ്ങളടങ്ങിയ ഈ ശിവസ്തുതി; അനുപാന്തി - 
ദിവസേന ഉരുവിട്ടു വിചാരം ചെയ്യുന്നത്‌; തേ നരാ - ആ മനുഷ്യര്‍; അഷ്ടതനും 
പ്രതിയാന്തി - അഷ്ടമൂര്‍ത്തിയായ ശിവനെ പ്രാപിക്കുന്നു. 
വിവേകശാലികളായ ആരൊക്കെയാണോ ഇങ്ങനെ വിവരിക്കപ്പെട്ട 
ദിവ്യനും ചിദംബരസ്വരുപനുമായ ശിവനെ ഹൃദയത്തില്‍ ഭാവനചെയ്തു 
ദര്‍ശിച്ചുകൊണ്ട്‌ വാക്കിനും മനസ്സിനും അതീതമായ സത്യത്തെ വിവരിക്കുന്ന 
എട്ടു പദ്യങ്ങളടങ്ങിയ ഈ ശിവസ്തുതി ദിവസേന ഉരുവിട്ടു വിചാരം 
ചെയ്യുന്നത്‌ ആ മനുഷ്യര്‍ അഷ്ടമൂര്‍ത്തിയായ ശിവനെ പ്രാപിക്കുന്നു. 


സ്തോത്രമഹിമ 


ഈ ചിദംബരാഷ്ടകം തികച്ചും പര്രഹ്മപതിപാദകമാണെന്നു കാണി 
ക്കാനാണ്‌. “അവാങ്മനസീയം” എന്ന വിശേഷണം ചേര്‍ത്തിരിക്കുന്നത്‌. 
വാക്കും മനസ്സും ആ സത്യ ത്തില്‍ ചെന്നുമുട്ടിയിട്ട്‌ അതിനെ അറിയാന്‍ 
കഴിയാതെ മടങ്ങിപ്പോരുന്നു എന്നാണല്ലോ ഉപനിഷത്‌ പ്രഖ്യാപനം. അപ്പോള്‍ 
ഇഷ്ടദേവനായ ശിവനോ? ആ പര്രബഹ്മത്തിന്‍െറ പ്രതീകം മാതം. 
സഗുണദേവനെയായാലും നിര്‍ഗുണദേവനെയായാലും മുന്‍പില്‍ കാണു 
ന്നതുപോലെ ഭാവനചെയത്‌ ഈ സ്തോത്രം ദിവസേന ഉപാസിക്കണം. 
മനസ്സിന്‍െറ ഏകാഗ്രതയാണ്‌ ആത്മസാക്ഷാ ത്കാരത്തിനുള്ള ഉപായം. 
ഏകാഗ്രമനസ്സ്‌ അതിനുവേണ്ടെങ്കില്‍പോലും ആത്മാനന്ദമനുഭവിക്കും. 
ഇതാണു നിയമം. ഭക്തിഭാവനയില്‍ അലിഞ്ഞുചേര്‍ന്നു മനസ്സിനേകാ 
ഗ്രതവരാന്‍വേണ്ടിയാണ്‌ മുന്‍പില്‍ കാണുന്നതുപോലെ ഭാവനചെയ്യാന്‍ 
ആവശ്യപ്പെട്ടിരിക്കുന്നത്‌. ഏകാഗ്രത ദൃഡപ്പെട്ടാല്‍ സഗുണദേവന്‍ ചൈതന്യ 
മുററ്‌ ഉള്ളില്‍ തെളിയും. അതോടെ നിര്‍ഗുണമായ വസ്തുബോധത്തിനു 
വഴിയും കാണാറാകും. നേരിട്ട്‌ നിര്‍ ഗുണമായ ആത്മവസ്തുവിനെത്തന്നെ 
ഏകാഗ്രപ്പെട്ട മനസ്സില്‍ തിരയുന്നവര്‍ക്ക്‌ അതിരറ്റ പ്രസാദരുപത്തില്‍ ആ 
സത്യം അനുഭവപ്പെടാന്‍ തുടങ്ങും. തുടര്‍ന്ന്‌ സമാധി പാകപ്പെട്ടു പര്രബഹ്മ 
സാക്ഷാത്കാരം സാദ്ധ്യമാവുകയും ചെയ്യും രണ്ടായാലും വിവേകത്തോടെ 
ഈ സ്തോത്രം ഉരുവിടുകയും മനനം ചെയ്യുകയും ചെയ്യുന്നവര്‍ക്ക്‌ 
അഷ്ടമൂര്‍ത്തിയായി പ്രപഞ്ചരുപേണ കാണപ്പെടുന്ന പര്രബഹ്മശിവനെ 
തീര്‍ച്ചയായും പ്രാപിക്കാന്‍ കഴിയും. ഇത്ര വിശിഷ്ടമാംവണ്ണം അഷ്ടമൂര്‍ത്തി 
യുടെ അടുത്തേയ്ക്കു വഴിതെളിച്ചുതരുന്ന പരമഗുരുവിന്‍െറ പാദങ്ങളില്‍ 
നമുക്കും തലകുനിച്ചു വണങ്ങാം. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


12 


മനനാതീതം 


ഇതിന്റെ രചനാകാലം കൃത്യമായി നിര്‍ണയിക്കപ്പെട്ടിട്ടില്ല. 1884-ലാ 
ണെന്നു ചിലര്‍ കരുതുന്നു. പരമസത്യം മനസ്സിനു വിചാരം ചെയ്തു 
പൂര്‍ണമായും കണ്ടെത്താവുന്നതല്ല. അതു മനനാതീതമാണ്‌. ആ 
സത്യത്തെ പ്രതിപാദിക്കുന്ന കൃതിയായതുകൊണ്ട്‌ 'മനനാതീത'മെന്നു 
പേരിട്ടിരിക്കുന്നു. സത്യം കണ്ടെത്താനുള്ള ഉപായമായ വൈരാഗ്യമാണീ 
കൃതിയിലെ പ്രധാനപ്രതിപാദ്യം. അതുകൊണ്ട്‌ പത്തു പദ്യങ്ങളുള്‍ക്കൊ 
ള്ളുന്ന ഈ കൃതിക്ക്‌ “വൈരാഗ്യദശകം” എന്നും പേരുണ്ടായി. 
വൈരാഗ്യം ദൃഡ്രമായാലുണ്ടാകുന്ന ബ്രഹ്മാനുഭവമാണ്‌ 'മനനാതീതം'. 


ആത്മസാക്ഷാത്കാരം കൊതിക്കുന്ന സാധകന്മാര്‍ക്കുവേണ്ടി രചിക്ക 
പ്പെട്ടിട്ടുള്ളതാണീ കൃതി. ശാരീരികസുഖരുപത്തിലുള്ള കാമത്തോടു വിരക്തി 
വരണേ എന്നാണിതില്‍ പ്രധാനമായും പ്രാര്‍ഥിച്ചിരിക്കുന്നത്‌. കാമജയം 
മറ്റെല്ലാ ഇന്ദ്രിയങ്ങളുടെയും ജയത്തില്‍ കലാശിക്കും. ഒരു സത്യാന്വേഷി നിര 
ന്തരമായ ഭഗവച്ചിന്തയിലൂടെ കാമത്തെ ജയിക്കാന്‍ യത്നിക്കേണ്ടതാണ്‌. സ്ഥിര 
മായ ബ്രഹ്മചര്യം പാലിക്കാന്‍ കഴിയാതെ തന്റെ ശിഷ്യന്മാരില്‍ ചിലര്‍ ഭ്രംശി 
ച്ചുപോകുന്നതു കണ്ടിട്ടായിരിക്കണം ഗുരുദേവന്‍ ഇതെഴുതിയത്‌. എന്തായാലും 
ഈ കൃതി വായിച്ചു മനനം ചെയ്യുന്നവര്‍ക്കു ര്രഹ്മചര്യം ഉറച്ച്‌ ആത്മാനുഭ 
വത്തിനു വഴിതെളിയുമെന്നുള്ളതു നിശ്ചയം. 


കരുങ്കുഴലിമാരൊടുകലര്‍ന്നുരുകിയപ്പു- 
ങ്കുരുന്നടിപിരിഞ്ഞടിയനിങ്ങു കുഴയുന്നു 
പെരുംകരുണയാറണിയുമയ്യനെ മറന്നി- 
ത്തുരുമ്പനിനിയെന്തിനുയിരോടു മരുവുന്നു? 1 


മരുന്നു തിരുനാമമണിനീറൊടിതു മന്നില്‍ 

തരുന്നു പല നന്മതടവീടുമടി രണ്ടും 

വരുന്ന പല ചിന്തകളറുന്നതിനുപായാ- 

ലിരന്നിതു മറന്നു കളയായ്വതിനടുത്തേന്‍. 2 


അടുത്തവരൊടൊക്കെയുമെതിര്‍ത്തുപൊരുതീടും 
പടത്തലവിമാരൊടു പടയ്ക്കടിയനാളോ? 
എടുത്തരികിരുത്തിയരുളേണമിനിയും പൊ- 
ന്നടിത്തളിര്‍മറന്നിവിടെയെന്തിനലയുന്നു? 3 


454 


ശ്രീനാരായണ ഗുരുദേവക്ൃയതികശീ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


അലഞ്ഞു മുലയുംതലയുമേന്തിയകതാരില്‍ 
കലങ്ങിയെഴുമാഴിയുമഴിഞ്ഞരിയകണ്ണും 
വിളങ്ങിവിളയാടിനടകൊള്ളുമിവരോടി- 
മ്മലങ്ങളൊഴുകും കുടിലിലാണു വലയുന്നു. 


വളഞ്ഞു വലകെട്ടിമദനപ്പുലയനുള്ളും- 
കളഞ്ഞതിലകപ്പറവ വീണു വലയുന്നു 
വളഞ്ഞ കുഴലോടുമുലയുന്ന മിഴിയിന്നും 
വിളഞ്ഞതതിലെന്തിനു കിടന്നു ചുഴലുന്നു? 


ചുഴന്നുവരുമാളുകളെയൊക്കെ വിലകൊണ്ടി- 
ങ്ങഴുന്നണയുമെന്നൊരറിവുണ്ടടിയനിന്നും 
ഉഴന്നവരിലുള്ളമലയാതിവിടെയൊന്നായ്‌- 
ത്തൊഴുന്നു തുയരോടിവിടെ നിന്നടിയിണയ്ക്കായ്‌. 


ഇണങ്ങിയിരുകൊങ്കയുമിളക്കിയുയിരുണ്ണും- 
പിണങ്ങളൊടു പേടി പെരുതായി വിളയുന്നു 
മണം മുതലൊരഞ്ചിലുമണഞ്ഞു വിളയാടും- 
പിണങ്ങളൊടു ഞാനൊരു കിനാവിലുമിണങ്ങാ! 


“ഇണ്‌ങ്ങണമെനിക്കരുളിലെന്തിനു കിടന്നീ 
ഗുണങ്ങളൊഴിയും കുലടമാരൊടലയുന്നു 
പിണഞ്ഞു പുണരും പെരിയപേയടിയൊടെ പോയ്‌ 
മണങ്ങളുമറുന്നതിനിതാ മുറയിടുന്നു. 


മുറയ്ക്കുമുറ മിന്നിമറയും മിഴിയിളക്കി- 
ത്തെറിക്കുമൊരു പെണ്‍കൊടി ചെറുത്തടിയിലാക്കി 
മറുത്തുവിളയാടി മരുവുന്നിടയിലെല്ലാം 
വെറുത്തുവരുവാനെഴുതി നിന്തിരുവടിക്കായ്‌. 


അയയ്ക്കരുതിനിച്ചടുലലോചനയൊടപ്പൊന്‍- 
ശയത്തളിരിലേന്തിയടിയോടവനിയിന്മേല്‍ 
മയക്കവുമറുത്തു മണിമേനിയിലണച്ചീ- 
ടയയ്ക്കരുതയയ്ക്കുരുതനംഗരിപുവേ! നീ. 


വ്യാഖ്യാനം 


10 


ബ്രഹ്മമാണ്‌ പരമസത്യം. ശുദ്ധവും നിശ്ചലവുമായ ആനന്ദബോധമാണ്‌ 
ബ്രഹ്മസ്വരൂപം. പ്രപഞ്ചമായി കാണപ്പെടുന്ന എല്ലാ കാഴ്ചകളും ഈ ഒരേ 
ഒരു വസ്തുവിലെ നാമരൂപങ്ങള്‍ മാത്രമാണ്‌. ശുദ്ധബോധത്തിന്‌ ഒരു മാറ്റവും 
വരുത്താതെ അതില്‍ പൊന്തിമറയുന്നവയാണ്‌ നാമരുപങ്ങള്‍. ഒരാള്‍ക്കു 


മനനാത?തം 455 











സ്വന്തം ഉള്ളില്‍ നാമരൂപാത്മകങ്ങളായ സങ്കല്പങ്ങളെ മാറ്റാന്‍ കഴിഞ്ഞാല്‍ 
ഈ സത്യം സൂര്യതുല്യം തെളിച്ചനുഭവിക്കാന്‍ കഴിയും. സങ്കല്പമറ മാറ്റുക 
യാണ്‌ സത്യം കാണാനുള്ള മാര്‍ഗം. അതുകൊണ്ട്‌ സത്യം മനനാതീതമാണ്‌. 
ചിന്തിച്ചറിയാന്‍ പറ്റുന്നതല്ലെന്ന്‌ താല്‍പ്പര്യം. സങ്കല്പമറകള്‍ മാറാന്‍ എന്താ 
ണുപായം? വൈരാഗ്യമാണുപായം. ജഗത്തിനെ മുഴുവന്‍ ബ്രഹ്മമയമായി 
ഭാവനചെയ്ത്‌ ലോകസുഖങ്ങളില്‍നിന്ന്‌ മനസ്സ്‌ പിന്‍തിരിയണം. ലോകസു 
ഖങ്ങളില്‍നിന്നും പിന്‍തിരിയുന്ന മനസ്സ്‌ അകത്ത്‌ അടങ്ങിയൊതുങ്ങി ആത്മാ 
വുമായി ഏകീഭവിക്കും. തുടര്‍ന്നു പ്രപഞ്ചം മുഴുവന്‍ ആത്മസ്വരുപമാണെന്ന്‌ 
അനുഭവിക്കാനും കഴിയും. സത്യം കണ്ടെത്താനുള്ള ഉപായമായ വൈരാഗ്യ 
മാണ്‌ ഗുരുദേവന്‍ “മനനാതീതം” എന്ന പേരില്‍ പത്തു പദ്യങ്ങള്‍കൊണ്ട്‌ 
പ്രതിപാദിച്ചിരിക്കുന്നത്‌. അതുകൊണ്ട്‌ അതിന്‌ വൈരാഗ്യദശകം എന്ന്‌ പേര്‍ 
നല്‍കപ്പെട്ടിരിക്കുന്നു. വൈരാഗ്യം ദൃഡമായാല്‍ ഉണ്ടാകുന്ന ബ്രഹ്മാനുഭവ 
മാണ്‌ മനനാതീതം. മനനാതീതമെന്നാല്‍ സങ്കല്പങ്ങള്‍ക്കും വിചാരങ്ങള്‍ക്കും 
അപ്പുറം നില്‍ക്കുന്നതെന്നാണര്‍ഥം. വൈരാഗ്യം ആ സത്യാനുഭവം നേടി 
ത്തരുന്നതായതുകൊണ്ട്‌ വൈരാഗ്യപ്രതിപാദകമായ കവിതയ്ക്ക്‌ മനനാതീതം 
എന്ന പേരും അമ്പര്‍ഥമാണ്‌. 


ആത്മസാക്ഷാത്കാരം കൊതിക്കുന്ന സാധകന്മാര്‍ക്കുവേണ്ടി രചിക്ക 
പ്പെട്ടിട്ടുള്ളതാണീ കവിത. ശാരീരികസുഖരുപത്തിലുള്ള കാമത്തോട്‌ വിര 
ക്തിവരണേ എന്നാണിതില്‍ പ്രധാനമായും പ്രാര്‍ഥിച്ചിരിക്കുന്നത്‌. കാമജയം 
മറ്റെല്ലാ ഇന്ദ്രിയങ്ങളുടെയും ജയത്തില്‍ കലാശിക്കും സ്ത്രീപുരുഷബന്ധമാ 
ണല്ലോ കാമത്തിന്റെ ഉറവിടം. ഒരു സത്യാന്വേഷി നിരന്തരമായ ഭഗവച്ചിന്ത 
യിലൂടെ കാമത്തെ ജയിക്കാന്‍ യത്നിക്കേണ്ടതെങ്ങനെയെന്നാണ്‌ ഒന്നാംപദ്യം 
വിവരിക്കുന്നത്‌. സ്ഥിരമായ ബ്രഹ്മചര്യം പാലിക്കാന്‍ കഴിയാതെ തന്റെ ശിഷ്യ 
ന്മാരില്‍ ചിലര്‍ ഭ്രംശിച്ചുപോകുന്നതു കണ്ടിട്ടായിരിക്കണം ഗുരുദേവന്‍ ഇതെ 
ഴുതിയത്‌. 


1. കരുങ്കുഴലിമാരൊടുകലര്‍ന്നുരുകിയപ്പു- 
ങ്കുരുന്നടിപിരിഞ്ഞടിയനിങ്ങു കുഴയുന്നു 
പെരുംകരുണയാറണിയുമയ്യനെ മറന്നി- 
ത്തുരുമ്പനിനിയെന്തിനുയിരോടു മരുവുന്നു? 


കരുങ്കുഴലിമാരൊടു-സുന്ദരിമാരായ സ്ത്രീകളുമായി; കലര്‍ന്നുരുകി- 
പരിചയിച്ചു പഴകി; അപ്പുങ്കുരുന്നടിപിരിഞ്ഞ്‌-പൂപോലെ മൃദുവും സുന്ദരവു 
മായ ഭഗവത്പാദം മറന്ന്‌; അടിയന്‍-ഭക്തനായ ഈ ദാസന്‍; ഇങ്ങു കുഴയു 
ന്നു-ലോകത്തില്‍ വല്ലാതെ ക്ലേശിക്കുന്നു; പെരുംകരുണയാറണിയുമയ്യനെ- 
വലിയ കാരുണ്യംതന്നെ ആറായി ഒഴുകുന്ന ഗംഗയെ തലയില്‍ ധരിക്കുന്ന 
ശിവനെ; മറന്ന്‌ -ഓര്‍മിക്കാതെ; ഇത്തുരുമ്പന്‍-സദാ ജീര്‍ണിക്കുന്ന ദേഹത്തില്‍ 
അഭിമാനംകൊള്ളുന്ന ഈ ജഡമോഹി; ഉയിരോട്‌-പ്രാണനും വഹിച്ച്‌; എന്തിന്‌ 
മരുവുന്നു-എന്തിനിങ്ങനെ ദുഃഖമയമായ ജീവിതം കഴിച്ചുകൂട്ടുന്നു. 


സുന്ദരിമാരായ സ്ത്രീകളുമായി പരിചയിച്ചു പഴകി പൂപോലെ മൃദുവും 
സുന്ദരവുമായ ഭഗവത്പാദം മറന്ന്‌ ഭക്തനായ ഈ ദാസന്‍ ലോകത്തില്‍ 


456 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്മുര്ണഷധ്യാഖ്യാനം - ഭാഗം 7 


വല്ലാതെ ക്ലേശിക്കുന്ന. വലിയ കാരുണ്യംതന്നെ ആറായി ഒഴുകുന്ന ഗംഗയെ 
തലയില്‍ ധരിക്കുന്ന ശിവനെ ഓര്‍മിക്കാതെ സദാ ജീര്‍ണിക്കുന്ന ദേഹത്തി 
ലഭിമാനം കൊള്ളുന്ന ഈ ജഡമോഹി പ്രാണനും വഹിച്ച്‌ എന്തിനിങ്ങനെ 
ദുഃഖമയമായ ജീവിതം കഴിച്ചുകുട്ടുന്നു. 


ജീവിതവും ഈശ്വരധ്യാനവും 


ഇവിടെ ലേശംപോലും പലതില്ല; വസ്തു ഒന്നേയുള്ളൂ എന്നറിഞ്ഞനു 
ഭവിക്കുകയാണ്‌ ഉപനിഷത്‌ പ്രസിദ്ധമായ ജീവിതലക്ഷ്യം. ഇത്‌ രണ്ടു ഘട്ട 
ങ്ങളിലായിട്ടാണ്‌ നേടേണ്ടത്‌. ഒന്ന്‌ ആത്മസാക്ഷാത്കാരം; രണ്ട്‌ ്രഹ്മസാ 
ക്ഷാത്കാരം. അവനവന്റെ ഉള്ളില്‍തന്നെ ശുദ്ധബോധത്തെ സാക്ഷാത്കരി 
ക്കുന്നതാണ്‌ ആത്മസാക്ഷാത്കാരം. ആ ബോധം ജഗത്തില്‍ അകവും 
പുറവും നിറഞ്ഞിരിക്കുന്നു എന്നനുഭവിക്കുന്നതാണ്‌ ബ്രഹ്മസാക്ഷാത്കാ 
രം. ഏതെങ്കിലും ഒരീശ്വരരുപത്തില്‍ മനസ്സ്‌ സദാ ഏകാഗ്രത അഭ്യസിക്കുക 
യാണ്‌ ആത്മസാക്ഷാത്കാരത്തിനുള്ള ഒരേയൊരു മാര്‍ഗം. വിവിധതരം ലോക 
ചിന്തകളിലും ശാരീരികസുഖങ്ങളിലും മോഹബദ്ധമായിത്തീരുന്ന മനസ്സിന്‌ 
ഈശ്വരചിന്തയില്‍ ഏകാഗ്രത ലഭിക്കുകയില്ല. അത്തരം ചിന്തകളില്‍ മുഴുകി 
പ്പോകാതെ ശിവരൂപം സദാ ധ്യാനിച്ച്‌ മനസ്സ്‌ ഏകാഗ്രമാകാന്‍ ഇടവരണ 
മെന്നാണ്‌ പ്രസ്തുത പദ്യത്തില്‍ സാധകന്‍ അഭിലഷിച്ചിരിക്കുന്നത്‌. ജീര്‍ണിച്ചു 
തുരുമ്പിക്കുന്ന ദേഹത്തില്‍മാത്രം ഒതുങ്ങിനില്‍ക്കുന്ന ഭതികാനുഭവങ്ങള്‍ 
ജീവിതത്തെ ഒരിക്കലും ധന്യമാക്കുകയില്ല. ഏതു കൊടുംപാപിയും ഗംഗ 
യില്‍ മുങ്ങിക്കുളിച്ചാല്‍ പാപമോചനം നേടുമെന്നാണല്ലോ പ്രസിദ്ധി. അതു 
കൊണ്ടാണ്‌ “പെരുംകരുണയാറ്‌' എന്ന്‌ ഗംഗയെ വിളിച്ചിരിക്കുന്നത്‌. ശിവന്‍ 
ഗംഗയെ തലയില്‍ ധരിക്കുന്നു എന്നാണല്ലോ പുരാണപ്രസിദ്ധി. മനുഷ്യന്‍ 
പ്രാണന്‍ ലഭിച്ചിരിക്കുന്നത്‌ തുരുമ്പിക്കുന്ന ജഡത്തില്‍ മോഹിക്കാനല്ല; 
സത്യത്തെ കണ്ടനുഭവിക്കാനാണ്‌. അതു സാധിച്ചില്ലെങ്കില്‍ ഉയിരോടു മരു 
വുന്നതു നിഷ്ഫലമായിത്തീരും. 


ശിവരൂപം ധ്യാനിച്ച്‌ എന്തിനു ശിവനോടടുക്കുന്നു? ശിവപദങ്ങള്‍ മറ 
ക്കാതിരിക്കാന്‍ എന്താണുപായം? ഈ ചോദ്യങ്ങള്‍ക്കുള്ള ഉത്തരമാണടുത്ത 
പദ്യം:- 


2. മരുന്നു തിരുനാമമണിനീറൊടിതു മന്നില്‍ 

തരുന്നു പല നന്മതടവീടുമടി രണ്ടും 

വരുന്ന പല ചിന്തകളറുന്നതിനുപായാ- 

ലിരന്നിതു മറന്നു കളയായ്വതിനടുത്തേന്‍. 

മരുന്ന--സംസാരരോഗത്തിനുള്ള മരുന്ന്‌; തിരുനാമം-ശിവ ശിവ എന്ന 

തിരുനാമം തന്നെയാണ്‌; ഇത്-ഈ നാമം; മന്നില്‍-ഭൂമിയിലെ ജഡജീവിത 
ത്തില്‍; പല നന്മ തടവീടും-പലവിധ നന്മകളും നേടിത്തരാന്‍ കഴിവുള്ള; 
അടിരണ്ടും-ശിവപാദങ്ങള്‍ രണ്ടും; അണിനീറൊട്‌-പൂശിയിരിക്കുന്ന വിഭൂതി 
യോടൊപ്പം; തരുന്നു-സദാ ഉള്ളില്‍ ഉറപ്പിക്കുന്നു; വരുന്ന പല ചിന്തകള്‍-എത്ര 


മനന്ാതീതം 457 


തടഞ്ഞാലും നിലയ്ക്കാതെ വന്നുകൊണ്ടിരിക്കുന്ന പലവിധ ലരകികചിന്ത 

കളും; അറുന്നതിന്‌-വിട്ടുപോകുന്നതിന്‌; ഉപായാല്‍-ഉപായമായി; ഇത്‌ ഇര 

ന്ന്‌-നാമോച്ചാരണം വഴിയുള്ള പാദസ്മരണയാചിച്ച്‌; മറന്നു കളയായ്വതിന്‌ 

-അതൊരിക്കലും മറന്നുപോകാതിരിക്കാന്‍; അടുത്തേന്‍-ഞാന്‍ ശിവനോട 

ടുത്തു. 

സംസാരരോഗത്തിനുള്ള മരുന്ന്‌ ശിവ, ശിവ എന്ന തിരുനാമംതന്നെ 

യാണ്‌. ഈ നാമം ഭൂമിയിലെ ജഡജീവിതത്തില്‍ പലവിധ നന്മകളും നേടി 
ത്തരാന്‍ കഴിവുള്ള ശിവപാദങ്ങള്‍ രണ്ടും പൂശിയിരിക്കുന്ന വിഭുതിയോടൊപ്പം 
സദാ ഉള്ളില്‍ ഉറപ്പിക്കുന്നു. എത്ര തടഞ്ഞാലും നിലയ്ക്കാതെ വന്നുകൊ 
ണ്ടിരിക്കുന്ന പലവിധ ലാകികചിന്തകളും വിട്ടുപോകുന്നതിന്‌ ഉപായമായി 
ഈ നാമോച്ചാരണം വഴിയുള്ള പാദസ്മരണ യാചിച്ച്‌ അതൊരിക്കലും മറ 
ന്നുപോകാതിരിക്കാന്‍ ഞാന്‍ ശിവനോടടുത്തു. 


ഇതു മറന്നുകളയായ്വതിനടുത്തേന്‍ 

പലതരം ലാകികചിന്തകളും കര്‍മങ്ങളും കൊണ്ടു നിറഞ്ഞതാണ്‌ 
ലോകജീവിതം. ഏതു മനുഷ്യനും അവശനായി ഈ കര്‍മങ്ങളിലും ചിന്തക 
ളിലുംപെട്ടു മുന്നോട്ടു നീങ്ങിയേ പറ്റു. പക്ഷെ അവസാനംവരെ ഇവ 
യില്‍തന്നെ മോഹബദ്ധനായി ഉഴലുന്നതുകൊണ്ട്‌ എന്തു പ്രയോജനം? ഈ 
സംസാരരോഗത്തിന്‌ ഒരു മരുന്നുണ്ട്‌? ഏതെങ്കിലും ഒരീശ്വരനാമം സദാ 
നാവിലും ഉള്ളിലും സുക്ഷിക്കുക. അദ്വൈതികള്‍ മിക്കവാറും ശിവനാമമാ 
ണ്‌ ഇങ്ങനെ സൂക്ഷിച്ചിരുന്നതായി കാണുന്നത്‌. മനസ്സിന്‌ എന്ത്‌ കാലുഷ്യം 
അനുഭവപ്പെടുമ്പോഴും ആ നാമം ഉച്ചരിച്ച്‌ ജഗദീശ്വരനെ ഓര്‍മിക്കുക. എന്തു 
പ്രവൃത്തിയിലേര്‍പ്പെട്ടിരിക്കുമ്പോഴും കൂടെക്കൂടെ നാവുകൊണ്ടോ ചിത്തം 
കൊണ്ടോ നാമമുച്ചരിച്ച്‌ ഈശ്വരനെ സ്മരിക്കുക. ഇങ്ങനെയായാല്‍ നാമോ 
ച്ചാരണം നിരന്തരമായ ഈശ്വരസ്മരണയ്ക്ക്‌ സഹായകമായി ഭവിക്കും. ഇക്കാ 
ര്യമാണ്‌ “പലനന്മതടവീടുംഅടിരണ്ടുംതരുന്നു” എന്ന ഭാഗംകൊണ്ട്‌ ഗുരുദേ 
വന്‍ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. നിരന്തരമായ ഈശ്വരസ്മരണ ഉറയ്ക്കു 
ന്നതോടെ ഒന്നിനുപുറകെ ഒന്നായി വരുന്ന ലോകചിന്തകള്‍ ക്രമേണ അടങ്ങി 
കിട്ടും. അങ്ങനെ ചിന്തകളറ്റ്‌ മനസ്സ്‌ ഈശ്വരബുദ്ധിയിലേകാഗ്രപ്പെടുന്നതോടെ 
ആത്മസാക്ഷാത്കാരത്തിനുള്ള വഴിയും തെളിയും. അഹോ നാമോച്ചാരണ 
മഹിമ! 


ഒരു സത്യാന്വേഷിയെ സദാ ഉലയ്ക്കുന്നതു കാമം അഥവാ ശാരീരിക 
സുഖഭോഗമാണ്‌. അങ്ങനെ തപസ്സുലഞ്ഞുപോയിട്ടുള്ള എത്രയെത്ര മുനിമാ 
രുടെ കഥയാണ്‌ പുരാണങ്ങള്‍ വര്‍ണിക്കുന്നത്‌. എന്നാല്‍ കാമത്തെ അഥവാ 
ശാരീരികസുഖവാഞ്ഛയെ എന്നെങ്കിലും ആര്‍ക്കെങ്കിലും പൂര്‍ണമായി 
തൃപ്തിപ്പെടുത്താന്‍ പറ്റുമോ? അതൊട്ടു കഴിയുകയുമില്ല. അതുകൊണ്ട്‌ ഒരു 
സത്യാന്വേഷി ഭഗവാനെ സ്മരിച്ച്‌ ഉള്ളിലും പുറത്തും ഭഗവത്സാന്നിധ്യം 
അനുഭവിച്ച്‌ കാമത്തെ ജയിക്കണമെന്നാണ്‌ ഗുരുദേവന്‍ മുന്നാം പദ്യത്തില്‍ 
ആവശ്യപ്പെടുന്നത്‌:- 


458 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്വധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


3. അടുത്തവരൊടൊക്കെയുമെതിര്‍ത്തുപൊരുതീടും 
പടത്തലവിമാരൊടു പടയ്ക്കടിയനാളോ? 
എടുത്തരികിരുത്തിയരുളേണമിനിയും പൊ- 
ന്നടിത്തളിര്‍മറന്നിവിടെയെന്തിനലയുന്നു? 


അടുത്തവരൊടൊക്കെയും-പരിചയിച്ചു പഴകുന്നവരോടൊക്കെ; 
എതിര്‍ത്തു പൊരുതീടും-പലതരം ആഗ്രഹങ്ങള്‍ നിരത്തിവെച്ച്‌ നേരെ ഒരു 
യുദ്ധത്തിനു തന്നെ മുതിരുന്ന; പടത്തലവിമാരൊടു-പടയാളികള്‍ക്കു തുല്യ 
രായ സ്ത്രീജനങ്ങളോട്‌; പടയ്ക്ക്‌-പൊരുതിജയിക്കാന്‍; അടിയന്‍ ആളോ?-ഈ 
ഭഗവദ്ദാസന്‍ കരുത്തനാകുമോ; എടുത്ത്‌ -ഇവനെക്കൂടി ഭക്തവര്‍ഗത്തിലംഗീ 
കരിച്ച്‌; അരികിരുത്തിയരുളേണം-സദാ സാന്നിധ്യം കൊണ്ടനുഗ്രഹിക്കണം; 
ഇവിടെ-ദുഃഖമയമായ ഈ ലോകത്ത്‌; പൊന്നടിത്തളിര്‍ മറന്ന്‌ -ഭഗവാന്റെ 
പൊല്‍കാല്‍ത്തേളിര്‍ മറന്ന്‌; എന്തിന്‌ അലയുന്നു-ജഡദേഹങ്ങളുടെ പിന്നാലെ 
എന്തിനു പറ്റിക്കൂടുന്നു. 
പരിചയിച്ചു പഴകുന്നവരോടൊക്കെ പലതരം ആഗ്രഹങ്ങള്‍ നിരത്തി 
വച്ച്‌ നേരെ ഒരു യുദ്ധത്തിനുതന്നെ മുതിരുന്ന പടയാളികള്‍ക്കു തുല്യരായ 
സ്ത്രീജനങ്ങളോട്‌ പൊരുതിജയിക്കാന്‍ ഈ ഭഗവദ്ദാസന്‍ കരുത്തനാകുമോ? 
ഇവനെക്കൂടി ഭക്തവര്‍ഗ്ഗത്തിലംഗീകരിച്ച്‌ സദാ സാന്നിധ്യം കൊണ്ടനുഗ്രഹി 
ക്കണം. ദുഃഖമയമായ ഈ ലോകത്ത്‌ ഭഗവാന്റെ പൊല്‍കാല്‍ത്തളിര്‍ മറന്ന്‌ 
ജഡദേഹങ്ങളുടെ പിന്നാലെ എന്തിനു പറ്റിക്കൂടുന്നു? 


എടുത്തരികിരുത്തിയരുളേണം 

നിരന്തര ഭജനം ശക്തിപ്പെട്ട താന്‍ സദാ ഭഗവാന്റെ അരികിലാണെന്ന 
അനുഭവം വന്നുചേരുന്നതാണ്‌ ഒരു ഭക്തന്റെ വിജയം. അതോടെ മനസ്സ്‌ നിര്‍ഭ 
യവും ശാന്തവുമായിത്തീരുന്നു. എങ്ങോട്ടു തിരിഞ്ഞാലും ഭഗവാന്‍ തുണ 
യ്ക്കരികിലുണ്ടെന്നറിഞ്ഞ്‌ ആശ്വസിക്കാറാകുന്നു. ക്രമേണ ഇന്ദ്രിയസുഖങ്ങ 
ളില്‍ വിരക്തിവന്ന്‌ ആത്മാനന്ദം തെളിയാനുമിടവരുന്നു. ഭഗവത്കാരുണ്യം 
പ്രകടമായാല്‍ പിന്നെ ആ ഹൃദയത്തില്‍ യാതൊരു വിധമായ ഉച്ചനീചഭേദ 
ങ്ങളും അവശേഷിക്കുന്നില്ല. അങ്ങനെയുള്ള കാരുണ്യത്തിനുവേണ്ടിയാണി 
വിടെ പ്രാര്‍ഥിച്ചിരിക്കുന്നത്‌. 

ഗാഡമായ ഭഗവത്ഭക്തിയില്ലെങ്കില്‍ സ്ത്രീജനങ്ങളുടെ ശാരീരികങ്ങളായ 
വിലാസഭംഗികളില്‍ ആരും അകപ്പെട്ടുപോകുമെന്നാണ്‌ നാലാം പദ്യത്തില്‍ 
വെളിപ്പെടുത്തുന്നത്‌:- 


4. അലഞ്ഞു മുലയുംതലയുമേന്തിയകതാരില്‍ 
കലങ്ങിനെയെഴുമാഴിയുമഴിഞ്ഞരിയകണ്ണും 
വിളങ്ങിവിളയാടിനടകൊള്ളുമിവരോടി- 
മ്മലങ്ങളൊഴുകും കുടിലിലാണു വലയുന്നു. 

അലഞ്ഞു മുലയുംതലയുമേന്തി-ആടിയാടി മാര്‍വിടവും ശിരസ്സും ചലി 


പ്പിച്ച; അകതാരില്‍ കലങ്ങിയെഴുമാഴിയും-ഉള്ളില്‍ കാമാദി വികാരങ്ങള്‍കൊണ്ട്‌ 
കലങ്ങിയ ഹൃദയവും; അഴിഞ്ഞരിയ കണ്ണും-പുറമേ പ്രേമം പ്രകടമാക്കുന്ന 


മനന്നാതീതം 459 


തായി തോന്നുന്ന മനോഹരമായ കടാക്ഷവും; വിളങ്ങിവിളയാടി നടകൊള്ളു 
മിവരോട്-അങ്ങനെ സൌന്ദര്യം കാട്ടി ലീലാവിലാസങ്ങളോടെ സമീപിക്കുന്ന 
ഈ സ്ത്രീജനങ്ങളോടു ചേര്‍ന്നു; മലങ്ങളൊഴുകും- പലതരം മാലിന്യ 
ങ്ങള്‍ക്കും ഉറവിടമായ; കുടിലിലാണ്‌-ദേഹത്തെ മോഹിച്ച്‌; വലയുന്നു-വ 
ല്ലാതെ ക്ലേശിക്കുന്നു. 
ആടിയാടി മാര്‍വിടവും ശിരസ്സും ചലിപ്പിച്ച്‌ ഉള്ളില്‍ കാമാദി വികാര 
ങ്ങള്‍കൊണ്ട്‌ കലങ്ങിയ ഹൃദയവും പുറമെ പ്രേമം പ്രകടമാക്കുന്നതായി 
തോന്നുന്ന മനോഹരമായ കടാക്ഷവും അങ്ങനെ സൌന്ദര്യം കാട്ടി ലീലാവി 
ലാസങ്ങളോടെ സമീപിക്കുന്ന ഈ സ്ത്രീജനങ്ങളോടു ചേര്‍ന്ന്‌ പലതരം 
മാലിന്യങ്ങള്‍ക്കും ഉറവിടമായ ദേഹത്തെ മോഹിച്ച്‌ വല്ലാതെ ക്ലേശിക്കുന്നു. 


മലങ്ങളൊഴുകും കുടില്‍ 

ഭാതികസുഖം കൊതിക്കുന്നവര്‍ ആണിലായാലും പെണ്ണിലായാലും 
ദേഹത്തിലാണ്‌ മോഹിക്കുന്നത്‌. ആനന്ദസ്വരൂപമായ ആത്മാവ്‌ അതിലിരി 
ക്കവെ എല്ലാത്തരം അഴുക്കുകള്‍ക്കും ഉറവിടവും അത്യന്ത നശ്വരവുമായ 
ദേഹത്തെയാണവര്‍ കൊതിക്കുന്നത്‌. ദേഹം എത്ര സുന്ദരമായാലും രസം, 
രക്തം, മാംസം, മജ്ജ, മേദസ്സ്‌, അസ്ഥി, ശുക്ലം, എന്ന സപ്തധാതുക്കളെ 
ക്കൊണ്ട്‌ നിര്‍മിക്കപ്പെട്ടതാണ്‌. ഏഴു മലങ്ങളാണിവ. ജീര്‍ണിച്ചുനാറി നശി 
ക്കുന്നവ, അതുകൊണ്ടുതന്നെ ദേഹം ഒരു ചെറിയ കാറ്റില്‍ ചിതറിവീഴാനിട 
യുള്ള കുടില്‍പോലെ നശ്വരവുമാണ്‌. ആത്മാവിനെ അറിയാതെ ഇത്തരം 
ദേഹങ്ങളില്‍ മോഹിക്കുന്നവര്‍ അത്യധികം ദുഃഖിക്കാനിട വരുമെന്ന്‌ പറയേ 
ണ്ടതില്ലല്ലോ. അതുകൊണ്ട്‌ ദേഹമോഹത്തില്‍ വിരക്തനായിത്തീരണമെന്ന്‌ 
താല്‍പ്പര്യം. 

ഈശ്വരന്റെ ഇരിപ്പിടമാണ്‌ ഹൃദയം. അതു കാമത്തിനു വശപ്പെട്ടാല്‍ 
ഭഗവാനെ മറക്കുന്നതുകൊണ്ടുള്ള ദുഃഖമല്ലാതെ ബാക്കിയൊന്നും അവശേ 
ഷിക്കുകയില്ലെന്നാണ്‌ അഞ്ചാം പദ്യത്തില്‍ മനോഹരമായ ഒരു രൂപകകല്പ 
നയില്‍ക്കൂടി ഗുരുദേവന്‍ വെളിപ്പെടുത്തുന്നത്‌. 


5. വളഞ്ഞു വലകെട്ടിമദനപ്പുലയനുള്ളും- 
കളഞ്ഞതിലകപ്പറവ വീണു വലയുന്നു 
വളഞ്ഞ കുഴലോടുമുലയുന്ന മിഴിയിന്നും 
വിളഞ്ഞതതിലെന്തിനു കിടന്നു ചുഴലുന്നു? 
മദനപ്പുലയന്‍--കാമനാകുന്ന കാട്ടാളന്‍; വളഞ്ഞു വലകെട്ടി-മനുഷ്യനെ 
അകപ്പെടുത്താന്‍ ചുറ്റും വലവീശി; അകപ്പറവ-ഹൃദയമാകുന്ന പക്ഷി; ഉള്ളും 
കളഞ്ഞ്‌-ഉള്ളിലെ അഭയസ്ഥാനമായ ഈശ്വരനെ മറന്ന്‌; അതില്‍-ആ വല 
യില്‍; വീണു വലയുന്നു-അകപ്പെട്ടു പിടയുന്നു; വളഞ്ഞ കുഴലോടും-ചുരുണ്ട 
തലമുടിയാകുന്ന വലയോടു ചേര്‍ന്ന; ഉലയുന്ന മിഴി-ചഞ്ചലമായ കണ്ണാകുന്ന 
ഇര; ഇന്നും വിളഞ്ഞത്‌-ഇപ്പോഴും ആരെയും ആകര്‍ഷിക്കുവാന്‍ കഴിവുള്ളത്‌; 
അതിലെന്തിനു കിടന്നു ചുഴലുന്നു-ഈ വലയിലകപ്പെട്ട്‌ ഇങ്ങനെ പിടഞ്ഞിട്ട്‌ 
എന്തു പ്രയോജനം? 


460 ശീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


കാമനാകുന്ന കാട്ടാളന്‍ മനുഷ്യനെ അകപ്പെടുത്താന്‍ ചുറ്റും വലവീശി, 
ഹൃദയമാകുന്ന പക്ഷി ഉള്ളിലെ അഭയസ്ഥാനമായ ഈശ്വരനെ മറന്ന്‌ ആ 
വലയില്‍ അകപ്പെട്ടു പിടയുന്നു. ചുരുണ്ട തലമുടിയാകുന്ന വലയോടു ചേര്‍ന്ന 
ചഞ്ചലമായ കണ്ണാകുന്ന ഇര ഇപ്പോഴും ആരെയും ആകര്‍ഷിക്കാന്‍ കഴിവു 
ള്ളതാണ്‌. ഈ വലയിലകപ്പെട്ട്‌ ഇങ്ങനെ പിടഞ്ഞിട്ട്‌ എന്തുപ്രയോജനം? 


അകപ്പുറവയും മദനപ്പുലയനും 


എല്ലാവരുടെയും ഉള്ളില്‍ ബോധസ്വരൂപനായ ഈശ്വരന്‍ ഇരിക്കുന്നു. 
സര്‍വാത്മനാ ശരണംപ്രാപിക്കുന്നവരെ ആ ഈശ്വരന്‍ എല്ലാ ഭയങ്ങ 
ളില്‍നിന്നും രക്ഷിക്കുന്നു. എന്നാല്‍ കാമംകൊണ്ടു കളങ്കപ്പെടുന്ന ഹൃദയ 
ത്തിനു പൂര്‍ണമായ ശരണാഗതി സാധ്യമാകാതെ പോകും. കാമത്തിനടിമ 
പ്പെടുന്നവന്‍ കാട്ടാളന്റെ വലയില്‍പെടുന്ന മൃഗത്തെപ്പോലെ നശിക്കേണ്ടിവ 
രും. സനന്ദര്യത്തിനിരിപ്പിടമായി കവികള്‍ വര്‍ണിക്കുന്ന കരിങ്കുഴല്‍ കാമനാ 
കുന്ന കാട്ടാളന്‍ വീശിയിരിക്കുന്ന വലയാണ്‌. ചഞ്ചലമിഴി ഹൃദയപക്ഷിയെ 
ആകര്‍ഷിക്കാന്‍ വലയില്‍ വച്ചിരിക്കുന്ന ഇരയാണ്‌. ഹൃദയപക്ഷി തനിക്കു 
ചേക്കേറാനുള്ള അഭയസ്ഥാനമായ ഉള്ളിലെ ഈശ്വരനെ മറന്നു ഇരയില്‍ 
ഭ്രമിച്ച്‌ കാമന്റെ വലയില്‍ വീഴുന്നപക്ഷം സര്‍വനാശമാണ്‌ ഫലം. വലയും 
ഇരയും എന്നും പുതുമയുള്ള വിളഞ്ഞ പദാര്‍ഥങ്ങളാണ്‌. അതുകൊണ്ട്‌ സത്യാ 
ന്വേഷി സദാ ഉണര്‍ന്നു വര്‍ത്തിക്കേണ്ടതാണ്‌. 

ജ്ഞാനോപദേശവും മനുഷ്യസേവനവുംപോലും അവനവന്‌ അദ്വയ 
സത്യം ഗ്രഹിക്കാനുള്ള സാധനകളായി മാത്രമേ കരുതാവു. അല്ലെങ്കില്‍ അഹ 
ങ്കരിച്ച്‌ പതിക്കേണ്ടിവരും. അതിനിടയാക്കരുതെന്ന്‌ പ്രാര്‍ഥിക്കാനാണ്‌ ഗുരു 
ദേവന്‍ ആറാം പദ്യത്തില്‍ ആവശ്യപ്പെടുന്നത്‌:- 


6. ചുഴന്നുവരുമാളുകളെയൊക്കെ വിലകൊണ്ടി- 
ങ്ങഴുന്നണയുമെന്നൊരറിവുണ്ടടിയനിന്നും 
ഉഴന്നവരിലുള്ളമലയാതിവിടെയൊന്നായ്‌- 
ത്തൊഴുന്നു തുയരോടിവിടെ നിന്നടിയിണയ്ക്കായ്‌. 


ചുഴന്നുവരുമാളുകളെയൊക്കെ-പലതരം പ്രശ്നങ്ങളുമായി തന്നെ സമീ 
പിക്കുന്നവരെയെല്ലാം; വിലകൊണ്ട്‌ -അവരവര്‍ക്കുചിതമായ രീതിയില്‍ വില 
യിരുത്തി; ഇങ്ങെഴുന്നണയും-ഇവിടെ അവരെ നേരിടാന്‍ കഴിയും; എന്നൊര 
റിവ്‌-എന്നൊരു ധാരണ; ഇന്നും അടിയനുണ്ട്‌-ഇപ്പോഴും ഈ ഭക്തനില്‍ 
ബാക്കിയുണ്ട്‌; ഉഴന്നവരില്‍-പലവിധ ജീവിതപ്രശ്നങ്ങളില്‍പ്പെട്ടു വിഷമിക്കു 
ന്നവരെ കണ്ട്‌; ഉള്ളം അലയാതെ-മനസ്സിളകാന്‍ ഇടവരാതെ; തുയരോടെ - 
ആകാംക്ഷയോടെ; ഇവിടെ നിന്നടിയിണയ്ക്കായ്‌ - അനിത്യവും അസുഖവു 
മായ ഈ ലോകത്ത്‌ ഭഗവത്പാദം കണ്ടെത്താനായി; ഇവിടെ ഒന്നായ്‌ 
തൊഴുന്നു - ഇവിടെ ഈശ്വരന്‍ മാത്രമേ സത്യമായുള്ളുവെന്നറിഞ്ഞു കൈകൂ 
പ്പുന്നു. 
പലതരം പ്രശ്നങ്ങളുമായി തന്നെ സമീപിക്കുന്നവരെയെല്ലാം അവര 
വര്‍ക്കുചിതമായ രീതിയില്‍ വിലയിരുത്തി ഇവിടെ അവരെ നേരിടാന്‍ കഴിയും 


മനനാത?തം 461 





എന്നൊരു ധാരണ ഇപ്പോഴും ഈ ഭക്തനില്‍ ബാക്കിയുണ്ട്‌. പലവിധ ജീവി 
തപ്രശ്നങ്ങളില്‍പ്പെട്ടു വിഷമിക്കുന്നവരെ കണ്ട്‌ മനസിളകാന്‍ ഇടവരാതെ 
ആകാംക്ഷയോടെ അനിത്യവും അസുഖവുമായ ഈ ലോകത്ത്‌ ഭഗവത്പാദം 
കണ്ടെത്താനായി ഇവിടെ ഈശ്വരന്‍ മാത്രമേ സത്യമായുള്ളു എന്നറിഞ്ഞു 
കൈകുപ്പുന്നു, 


ഇവിടെ ഒന്നായ്‌ തൊഴുന്നു 


ഇവിടെ വസ്തു ഒന്നേയുള്ളു. ബോധാനന്ദഘനമായ ബ്രഹ്മം. അതിലെ 
ഉണ്ടായിമറിയുന്ന കാഴ്ചകളാണ്‌ ജഡലോകങ്ങള്‍. അനിത്യങ്ങളായതുകൊ 
ണ്ടുതന്നെ അവ അസുഖങ്ങളുമാണ്‌. ലോകം എക്കാലവും വിവിധ പ്രശ്‌ന 
ങ്ങളെ ഉണ്ടാക്കി ദുഃഖിച്ചുകൊണ്ടേയിരിക്കും. ലോകരെ തരംതരമായി തിരിച്ച്‌ 
ഉപദേശിച്ചു നന്നാക്കിക്കളയാമെന്നോ സേവിച്ചുസുഖിപ്പിച്ചുകളയാമെന്നോ 
ആരും കരുതണ്ട. ലോകം അതിനൊന്നും വഴങ്ങിത്തരില്ല. അതുകൊണ്ട്‌ സാമു 
ഹൃസേവനംപോലും അദ്വൈതസത്യം സാക്ഷാത്കരിക്കാനുള്ള ഒരു സാധ 
നയായി മാത്രമേ കരുതാവൂ. അല്ലെങ്കില്‍ അഹങ്കാരവും മനസ്സിന്റെ ചഞ്ചലത 
യുമായിരിക്കും ഫലം. ഗുരുദേവന്റെ സാമൂഹ്യസേവനം എന്തായിരുന്നു എന്ന 
തിലേക്കു ഈ പദ്യം വിരല്‍ചുണ്ടുന്നു. 


അദ്വയസത്യം സാക്ഷാത്കരിക്കണമെങ്കില്‍ കാമവികാരത്തിനടിമപ്പെട്ട്‌ 
ജഡശരീരങ്ങളുമായി താന്‍ ബന്ധം പുലര്‍ത്തുകയില്ലെന്ന്‌ ഒരു സത്യാന്വേഷി 
ദൃഡപ്രതിജ്ഞ ചെയ്യേണ്ടതാണ്‌. ആ പ്രതിജ്ഞയുടെ സ്വരുപമാണ്‌ ഏഴാം 
പദ്യത്തില്‍ വിവരിക്കുന്നത്‌. 


7 ഇണങ്ങിയിരുകൊങ്കയുമിളക്കിയുയിരുണ്ണും- 

പിണങ്ങളൊടു പേടി പെരുതായി വിളയുന്നു 

മണം മുതലൊരഞ്ചിലുമണഞ്ഞു വിളയാടും- 

പിണങ്ങളൊടു ഞാനൊരു കിനാവിലുമിണങ്ങാ! 

ഇണങ്ങി - സ്നേഹമുണ്ടെന്ന്‌ ഭാവിച്ച്‌; ഇരുകൊങ്കയുമിളക്കി - മാറ്‌ 

രണ്ടും കുലുക്കി; ഉയിരുണ്ണും - വികാരവായ്പിലുടെ പ്രാണശക്തിയെ അപ 
ഹരിക്കുന്ന; പിണങ്ങളോട്‌ - വെറും മാംസപിണ്ഡങ്ങളായ സ്ത്രീദേഹങ്ങ 
ളോട്‌; പേടി - അടുക്കാനുള്ള ഭയം; പെരുതായി വിളയുന്നു - ദിവസേന 
വര്‍ധിച്ചുവരുന്നു; മണം മുതലൊരഞ്ചിലും - ഗന്ധം, ശബ്ദം, രൂപം, രസം, 
സ്പര്‍ശം എന്നീ ഇന്ദ്രിയവിഷയങ്ങളില്‍ അഞ്ചിലും മാത്രം; അണഞ്ഞു വിള 
യാടും - അടുത്തു രമിക്കുന്ന; പിണങ്ങളോടു - ആത്മബോധമില്ലാത്ത മാംസ 
പിണ്ഡങ്ങളോട്‌; ഞാനൊരു കിനാവിലുമിണങ്ങാ - സ്വപ്നത്തില്‍പ്പോലും 
ഞാന്‍ ഒട്ടിച്ചേരുകയില്ല. 


പിണങ്ങളൊടു കിനാവിലുമിണങ്ങാ 


കാമപൂരണം ലക്ഷ്യമാക്കാനുള്ള സ്ത്രീപുരുഷ സ്നേഹം വെറും ഇന്ദ്രി 
യവിഷയങ്ങളെ മാത്രമാണല്ലോ ലക്ഷ്യമാക്കുന്നത്‌. ഇന്ദ്രിയവിഷയങ്ങള്‍ ജഡ 
ങ്ങളാണ്‌. ഈ ജഡങ്ങളില്‍ മോഹിക്കുന്നവര്‍ ആത്മാവിനെ അറിയുന്നില്ല. 


462 ശ്രീനാരായണ ഗുരുദേവഷ്യതികശ്‌ സന്മുര്ണവ്യയാഖ്യാനം - ഭാഗം 7 


അതുകൊണ്ട്‌ അവര്‍ സ്നേഹിക്കുന്നതും കൊതിക്കുന്നതും പിണങ്ങളെയാ 
ണ്‌. “പിണം” എന്ന പദത്തിന്‌ മൃതദേഹം എന്നാണര്‍ഥം. ആത്മാവിനെ അറി 
യാത്തവര്‍ പിന്നെ അറിയുന്നത്‌ ജഡത്തെയാണല്ലോ. കേവലം ജഡബുദ്ധിക 
ളായ സ്ത്രീകളോടെന്നല്ല, ഒരുത്തരോടും ബന്ധം പുലര്‍ത്തുന്നത്‌ ഒരു സത്യാ 
ന്വേഷിക്ക്‌ നന്നല്ല. അതുകൊണ്ട്‌ ജഡബുദ്ധികളുമായി സംഗപ്പെടുകയില്ല എന്ന 
പ്രതിജ്ഞയാണ്‌ ഒരു സത്യജിജ്ഞാസു ആദ്യമായി എടുക്കേണ്ടത്‌. ഇതുകൊ 
ണ്ടാണ്‌ ദാമ്പത്യജീവിതത്തില്‍ മുന്നോട്ടുപോകുന്തോറും ഭാര്യ ഭര്‍ത്താവിലും 
ഭര്‍ത്താവ്‌ ഭാര്യയിലും ആത്മാവിനെ ദര്‍ശിച്ച്‌ സ്വയം ആത്മസാക്ഷാത്കാര 
ത്തിന്‌ വഴിതെളിക്കണമെന്ന്‌ ഗുരുദേവനെപ്പോലെയുള്ള ജഷീശ്വരന്മാര്‍ ആവ 
ശ്യപ്പെടുന്നത്‌. 

ഭഗവദനുഗ്രഹത്തിന്‌ പാത്രമായി പൂര്‍ണമായ ഇന്ദ്രിയജയം സാധ്യമാ 
യിത്തീരണമെന്നാണ്‌ ഒരു സാധകന്‍ തുടര്‍ന്നു പ്രാര്‍ഥിക്കേണ്ടത്‌:- 


8 “ഇണങ്ങണമെനിക്കരുളിലെന്തിനു കിടന്നീ 

ഗുണങ്ങളൊഴിയും കുലടമാരൊടലയുന്നു 

പിണഞ്ഞു പുണരും പെരിയപേയടിയൊടെ പോയ്‌ 

മണങ്ങളുമറുന്നതിനിതാ മുറയിടുന്നു. 

എനിക്ക്‌-ആത്മാവിനെമാത്രം കൊതിക്കുന്ന ഈ ഭക്തന്‍; അരുളില്‍ 

ഇണങ്ങണം-ഭഗവദനുഗ്രഹത്തിന്‌ പാത്രമാകാന്‍ ഭാഗ്യമുണ്ടാകണം; ഗുണങ്ങ 
ളൊഴിയും-ആത്മാന്വേഷണത്തിനു സഹായകമായ നന്മകളൊന്നുമില്ലാത്ത; 
ഈ കുലടമാരൊട്‌-ഇന്ദ്രിയസുഖങ്ങളെമാത്രം മാറിമാറി കൊതിക്കുന്ന ഈ 
സ്ത്രീവര്‍ഗത്തോട്‌; കിടന്ന്‌ എന്തിനലയുന്നു-കൂടിച്ചേര്‍ന്നു വിഷമിക്കുന്നതെ 
ന്തിന്‌; പിണഞ്ഞുപുണരും പെരിയ പേയ്‌-ആലിംഗനസുഖത്തിന്‌ പ്രേരിപ്പി 
ക്കുന്ന കാമപ്പിശാച്‌; അടിയൊടെ പോയ്‌-പുര്‍ണമായി ഒഴിഞ്ഞ്‌; മണങ്ങളുമ 
റുന്നതിന്-ശബ്ദസ്പര്‍ശാദി ഇന്ദ്രിയപ്രലോഭനങ്ങളും നിശ്ശേഷം ഇല്ലാതാകു 
ന്നതിന്‌; ഇതാ മുറയിടുന്നു-ഭഗവാനോട്‌ കേണിരക്കുന്നു. 


മണങ്ങളുമറുന്നതിനിതാ മുറയിടുന്നു 


സത്യാന്വേഷണത്തിലെ മുഖ്യഘടകം കാമജയവും ഇന്ദ്രിയജയവുമാണ്‌. 
കാമത്തിന്റെയും ഇന്ദ്രിയങ്ങളുടെയും പിന്നാലെ പറ്റിക്കൂടുന്നവന്റെ മനസ്സിന്‌ 
അന്തര്‍മ്മുഖതയോ ഏകാഗ്രതയോ ഉണ്ടാകുന്നില്ല. അതു ലക്ഷ്യമില്ലാതെ സമു 
ദ്രമധ്യത്തില്‍ കാറ്റിലലയുന്ന വഞ്ചിപോലെ അലഞ്ഞുകൊണ്ടിരിക്കും. 
എന്നാല്‍ കാമത്തെയും ഇന്ദ്രിയങ്ങളെയും പൊടുന്നനെ പൌരുഷംകൊണ്ടു 
മാത്രം ജയിക്കാനൊട്ടാവുകയുമില്ല. ഇതിനുള്ള ഒരേയൊരു വഴി ആത്മാര്‍പ്പണ 
ബുദ്ധിയോടുകൂടിയ പ്രാര്‍ഥനയാണ്‌. അക്കാര്യമാണ്‌ ഗുരുദേവന്‍ ഈ പദ്യ 
ത്തില്‍ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 

ഗൃഹസ്ഥന്മാരും മറ്റും കാമത്തിനും ഇന്ദ്രിയപ്രലോഭനങ്ങള്‍ക്കും വഴങ്ങി 


കഴിഞ്ഞുകുടവേതന്നെ നിരന്തരമായ പ്രാര്‍ഥനകൊണ്ട്‌ അവയെ ജയിക്കാന്‍ 
യത്നിക്കേണ്ടതാണെന്നാണ്‌ ഒന്‍പതാം പദ്യത്തില്‍ വിവരിക്കുന്നത്‌. 


മനന്ാതീതം 463 


9 മുറയ്ക്കുമുറ മിന്നിമറയും മിഴിയിളക്കി- 
ത്തെറിക്കുമൊരു പെണ്‍കൊടി ചെറുത്തടിയിലാക്കി 
മറുത്തുവിളയാടി മരുവുന്നിടയിലെല്ലാം 
വെറുത്തുവരുവാനെഴുതി നിന്തിരുവടിക്കായ്‌. 
മുറയ്ക്കുമുറ മിന്നിമറയും-അടിക്കടി തിളങ്ങിച്ചലിക്കുന്ന; മിഴിയിളക്കി 
-കണ്ണുകളെറിഞ്ഞ്‌; തെറിക്കും-വിലാസഭംഗികാണിക്കുന്ന; ഒരു പെണ്‍കൊ 
ടി-ഒരു സുന്ദരി; ചെറുത്തടിയിലാക്കി-വശപ്പെടുത്തി അടിമയാക്കി; മറുത്തു 
വിളയാടി മരുവുന്നിടയിലെല്ലാം-നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങള്‍ നോക്കാതെ 
രസിച്ചും രസിപ്പിച്ചും കഴിഞ്ഞുകുടുമ്പോഴെല്ലാം; വെറുത്തുവരുവാന്‍ -ഇന്ദ്രി 
യസുഖങ്ങളോട്‌ വൈരാഗ്യം കൂടിവരാന്‍; നിന്തിരുവടിക്കായ്‌ എഴുതി-ഞാന്‍ 
ഭഗവാനെ സ്മരിച്ചു പ്രാര്‍ഥിച്ചു. 
അടിക്കടി തിളങ്ങിച്ചലിക്കുന്ന കണ്ണുകളെറിഞ്ഞ്‌ വിലാസഭംഗി കാണി 
ക്കുന്ന ഒരു സുന്ദരി വശപ്പെടുത്തി അടിമയാക്കി നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങള്‍ 
നോക്കാതെ രസിച്ചും രസിപ്പിച്ചും കഴിഞ്ഞുകൂടുമ്പോഴെല്ലാം ഇന്ദ്രിയസുഖ 
ങ്ങളോടു വൈരാഗ്യം കൂടിവരാന്‍ ഞാന്‍ ഭഗവാനെ സ്മരിച്ചു പ്രാര്‍ഥിച്ചു. 


എഴുതി നിന്തിരുവടിക്കായ്‌ 


നിരന്തരമായി നടന്നുകൊണ്ടിരിക്കേണ്ട പ്രാര്‍ഥനയെ സൂചിപ്പിക്കാനാണ്‌ 
“എഴുതി” എന്ന ഭൂതകാലം പ്രയോഗിച്ചിരിക്കുന്നത്‌. സ്നേഹവാത്സല്യങ്ങ 
ളുള്ള ഒരാള്‍ക്ക്‌ ഓര്‍മിച്ച്‌ എഴുത്തെഴുതുന്നതുപോലെ ഭഗവാനെ സദാ 
സ്മരിച്ചു പ്രാര്‍ഥിക്കണമെന്ന്‌ താല്‍പ്പര്യം. വിരക്തനാകാനാണ്‌ വിഷയഭോഗം. 
അല്ലാതെ കൂടുതല്‍ കൂടുതല്‍ അതില്‍ മുഴുകാനല്ല. ജഡവിഷയങ്ങളുടെ ജന്മ 
മൃത്യുജരാവ്യാധിദോഷങ്ങള്‍ വിചാരം ചെയ്ത്‌ സദാ നിത്യമുക്തനായ ആത്മാ 
വിനെ സ്മരിച്ച്‌ വൈരാഗ്യം വളര്‍ത്തേണ്ടതാണ്‌. പ്രാര്‍ഥനയാണ്‌ ഇതിനുള്ള 
എളുപ്പമാര്‍ഗം. 

കാമത്തിനടിമയാക്കി ജനനമരണച്ചുഴിയിലേക്കു തള്ളിവിടാതെ ഭഗവ 
ത്സ്വരൂപത്തോട്‌ ചേര്‍ത്ത്‌ മുക്തി നല്‍കണേ എന്ന്‌ പ്രാര്‍ഥിക്കാനാണ്‌ അവ 
സാന പദ്യത്തില്‍ ഗുരുദേവന്‍ ആവശ്യപ്പെടുന്നത്‌.- 


10 അയയ്ക്കരുതിനിച്ചടുലലോചനയൊടപ്പൊന്‍- 
ശയത്തളിരിലേന്തിയടിയോടവനിയിന്മേല്‍ 
മയക്കവുമറുത്തു മണിമേനിയിലണച്ചീ- 
ടയയ്ക്കരുതയയ്ക്കുരുതനംഗരിപുവേ! നീ. 


അപ്പൊന്‍ശയത്തളിരിലേന്തി-പൊന്‍നിറമുള്ള തളിരിനു തുല്യമായ ഉള്ളം 
കൈത്തലം ഗ്രഹിച്ച്‌, അതായത്‌ പാണിഗ്രഹണം നടത്തി; അടിയോട്‌-ജീവിതം 
മുഴുവന്‍; ചടുലലോചനയോട്‌-സ്ത്രീയോടൊപ്പം കഴിയാന്‍; അവനിയിന്മേല്‍ 
അയയ്ക്കരുത്-ഭൂമിയില്‍ എന്നെക്കൊണ്ടെത്തിക്കരുത്‌; മയക്കവുമറുത്ത്‌-മായാ 
മോഹം തീര്‍ത്ത്‌; മണിമേനിയിലണച്ചീട്‌-തേജോമയമായ ഭഗവത്സ്വരുപ 
ത്തോടു ചേര്‍ക്കണം; അനംഗരിപുവേ! കാമനെ ദഹിപ്പിച്ച അല്ലയോ ഭഗവന്‍; 


464 ശ്രീനാരായണ ഗുരുദേവക്യതികശി സമ്പധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 
നീ അയയ്ക്കരുത്‌ അയയ്ക്കരുത്-ഈ സംസാരദുഃഖത്തില്‍ അവിടുന്നെന്നെ 
തള്ളിവിടരുത്‌, വിടരുത്‌. 

പൊന്‍നിറമുള്ള തളിരിന്‌ തുല്യമായ ഉള്ളംകൈത്തലം ഗ്രഹിച്ച്‌. അതാ 
യത്‌ പാണിഗ്രഹണം നടത്തി ജീവിതം മുഴുവന്‍ സ്ത്രീയോടൊപ്പം കഴിയാന്‍ 
ഭൂമിയില്‍ എന്നെക്കൊണ്ടെത്തിക്കരുത്‌. മായാമോഹം തീര്‍ത്ത്‌ തേജോമയ 
മായ ഭഗവത്സ്വരുപത്തോട്‌ ചേര്‍ക്കണം. കാമനെ ദഹിപ്പിച്ച അല്ലയോ ഭഗവന്‍! 

ഈ സംസാരദുഃഖത്തില്‍ അവിടുന്നെന്നെ തള്ളിവിടരുത്‌, വിടരുത്‌. 


അയയ്ക്കരുതയയ്ക്കരുത്‌ 

“ശയം” എന്ന വാക്കിന്‌ ഉള്ളംകൈ എന്നാണര്‍ഥം. ജീവിതം വിവാഹം 
കഴിച്ച്‌ ശാരീരികസുഖമോഹത്തില്‍ മുഴുകി വ്യര്‍ഥമാക്കാനുള്ളതല്ല. വിവാഹം 
കഴിച്ചാലും ഇല്ലെങ്കിലും ജീവിതം ലോകസുഖങ്ങളില്‍ വിരക്തിനേടി ബ്രഹ്മ 
സത്യം സാക്ഷാത്കരിക്കാനുള്ളതാണ്‌. ഗൃഹസ്ഥനായാലും സന്ന്യാസിയാ 
യാലും അതു സാധിക്കുമെങ്കില്‍ അയാളുടെ ജീവിതം ധന്യമാണ്‌. ഗൃഹസ്ഥ 
നായാലും സന്ന്യാസിയായാലും ക്രമേണ ലോകസുഖങ്ങളില്‍ മനസ്സിനെ വിര 
ക്തമാക്കണമെന്നേ ഈ കൃതിയില്‍ ഗുരുദേവന്‍ അര്‍ഥമാക്കുന്നുള്ളൂ. ഇന്ദ്ര 
യസുഖം അനുഭവിച്ച്‌ മായയില്‍ മുഴുകിപ്പോകാന്‍ ഇടയാകരുത്‌. ചെറുപ്പത്തി 
ലേതന്നെ തീവ്രവൈരാഗ്യത്തോടെ ലോകബന്ധങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ്‌ 
പൂര്‍ണ[സ്രഹ്മനിഷ്ഠ നേടാന്‍ ഗുരുദേവനെപ്പോലെയുള്ള അവതാരപുരുഷ 
ന്മാര്‍ക്കേ സാധ്യമാവൂ. സാവധാനം മറ്റുള്ളവരും ആ വഴിത്താര കണ്ടെത്താന്‍ 
യത്നിക്കണമെന്നാണ്‌ ആ സത്യദര്‍ശിയുടെ ആഗ്രഹം. പാര്‍വതീവിവാഹ 
ത്തിനു മുന്‍പ്‌ ശിവന്‍ കാമനെ ദഹിപ്പിച്ച കഥ പ്രസിദ്ധമാണല്ലോ. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


13 


തേവാരപ്പതികങ്കള്‍ 


ശ്രീനാരായണഗുരുദേവന്‍ മലയാളം, തമിഴ്‌, സംസ്കൃതം എന്നീ 
മുന്നു ഭാഷകളിലും വശ്യവചസ്സായിരുന്നു. എന്ന അദ്ദേഹത്തിന്റെ 
കൃതികള്‍ വിളിച്ചറിയിക്കുന്നു. ഗുരുദേവന്‍ തമിഴ്ഭാഷയില്‍ രചിച്ച 
അന്‍പതു പാട്ടുകള്‍ അടങ്ങുന്ന കൃതിയാണ്‌ “തേവാരപ്പതികങ്കള്‍' 
പത്തു പാട്ടുകള്‍ വീതമടങ്ങുന്ന പതികങ്ങളായിട്ടാണു ഗുരുദേവന്‍ 
അന്‍പതു പാട്ടുകളെയും വിഭജിച്ചിരിക്കുന്നത്‌. ജ്ഞാനികളായ തമിഴ്‌ 
സിദ്ധന്മാര്‍ ദേവാരാധനാപരങ്ങളായി രചിച്ചിട്ടുള്ള പാട്ടുകളാണു 
“തേവാരം” എന്ന പേരില്‍ അറിയപ്പെടുന്നത്‌. നെയ്യാറ്റിന്‍കരയില്‍ അരു 
മാനൂര്‍ എന്ന സ്ഥലത്തുള്ള ഒരു നായനാര്‍ പ്രതിഷ്ഠയെ സ്തുതി 
ക്കുന്ന രീതിയിലാണ്‌ പ്രസ്തുത പതികങ്ങള്‍ രചിച്ചിട്ടുള്ളത്‌. ഗുരുദേ 
വന്‍ ഒരിക്കല്‍ ഈ ക്ഷേത്രം സന്ദര്‍ശിച്ചപ്പോള്‍ വിഗ്രഹത്തെ തൊഴു 
തുകൊണ്ട്‌ പെട്ടെന്നുണ്ടാക്കി സ്തുതിച്ചതാണീ കൃതിയെന്നു പറയ 
പ്പെടുന്നു. ഇതു കൃത്യമായും ഏതു വര്‍ഷത്തിലാണെന്നു നിശ്ചയമില്ല. 
1914-ലാണെന്നു ചിലര്‍ കരുതുന്നു. 


തിരുജ്ഞാനസംബന്ധര്‍, സുന്ദര്‍, അപ്പര്‍ എന്നീ മൂന്നു മഹാന്മാരായ 


ശൈവസിദ്ധന്മാരുടെ കീര്‍ത്തനങ്ങളാണു തമിഴില്‍ “തേവാരം” എന്നു പ്രസിദ്ധി 
നേടിയിട്ടുള്ളത്‌. ഗുരുദേവന്റെ “തേവാരപ്പതികങ്കളും' ശിവസ്തുതിപരങ്ങളായ 
കീര്‍ത്തനങ്ങളാണ്‌. നെയ്യാറ്റിന്‍കരെ അരുമാനൂര്‍ദേശത്തുള്ള നായനാര്‍ പ്രതി 
ഷ്ഠയെ ശിവരുപമായിക്കണ്ടു സ്തുതിക്കുന്നവയാണു തേവാരപ്പതികങ്കളിലെ 
പാട്ടുകള്‍. ഇഷ്ടദേവതാസ്തുതിയോടൊപ്പം അദ്വൈതജ്ഞാനസാരമുള്‍ക്കൊ 
ള്ളുന്നവയുമാണ്‌ എല്ലാ സ്തുതികളും. പരമാദ്വൈതിയായിരുന്ന ഗുരുദേവന്‍ 
ശ്രീശങ്കരഭഗവത്പാദരെപ്പോലെ ഇഷ്ടദേവതാപ്രതിഷ്ഠയിലും സ്തുതിയിലും 
ശിവനു പ്രാധാന്യം കല്‍പിച്ചിരുന്നു. തമിഴ്നാട്ടിലെ ശൈവസിദ്ധന്മാരോടും 
ഗുരുദേവനല്‍പം പക്ഷപാതമുള്ളതായിക്കാണുന്നുണ്ട്‌. ഈ കൃതി പഠിതാ 
വിന്‌ ഇഷ്ടദേവതാപ്രീതി നേടിക്കൊടുക്കുന്നതിനോടൊപ്പം അദ്വൈതസ 


ത്യവും വ്യക്തമായി തെളിയിച്ചുകൊടുക്കുന്നതാണ്‌. 


പതികം - 1 


ഞാനോതയമേ! ഞാതുരുവേ! 
നാമാതിയിലാ നര്‍ക്കതിയേ! 


74-2003 30 


466 


ശ്രീനാരായണ ഗുരുദേവക്ൃയതികശീ സന്മുരീണദഡ്യാഖ്യാനം - ഭാഗം 7 


യാനോ നീയോ യാതിപരം, 
യാതായ്‌ വിടുമോ, പേചായേ, 
തേനാര്‍ തില്ലൈ ചീരടിയാര്‍ 
തേടും നാടാമരുമാനൂര്‍ 
കോനേ, മാനേര്‍മിഴി പാകം- 
കൊണ്ടായ്‌ നയിനാര്‍ നായകമേ 1 


ആള്‍വായ്‌ നീയെന്നാവിയൊടിീ- 
യാക്കൈ പൊരുള്‍ മുമ്മലമുതിരും- 
തേള്‍വായിടയിറ്റിരിയാമ- 
റ്റേവേ, കാവായ്‌ പെരിയോവേ! 
നാള്‍വാടന്തം നരുനരെന 
നെരുക്കിന്റതു പാരരുമാനൂര്‍ 
നാള്‍വാണിന്റാടാരായോ, 
നാതാ! നയിനാര്‍ നായകമേ! 2 


വാനായ്‌, മലൈയായ്‌, വാടിയിനും 
വാണാള്‍ വീണായഴിയുമുനെന്‍- 
ഈനായുയിരായുടയോനാ- 
യൊന്റായ്‌ നിറൈയായ്‌ വാരായോ 
കാനായനലായ്‌ കനൈ കടലായ്‌ 
കാരാര്‍വെളിയായരുമാനൂര്‍ 
താനായ്‌ നിര്‍ക്കും തര്‍പരമുന്‍ 
താള്‍ താ നയിനാര്‍ നായകമേ. 3 


ഉരുവായരുവായരുവുരുവാ- 
യൊന്റായ്‌ പലവായുയിര്‍ക്കുയിരായ്‌ 
തെരുളായരുളായ്‌ തേരുരുണി- 
ന്റിടമായ്‌ നടുമാറ്റിരവടിവായ്‌ 
ഇരുളായ്‌ വെളിയായികപരമാ- 
യിന്റായന്റായരുമാനൂര്‍ 
മരുവായ്‌ വരുവായെനൈയാള്‍വായ്‌ 
നാതാ! നയിനാര്‍ നായകമേ! 4 


പൂവായ്‌ മണമായ്‌ പുനരസമായ്‌ 
പൊടിയായ്‌ മുടിയായ്‌ നെടിയോനായ്‌ 
തീവായുരുവായ്‌ തിരിചിയമായ്‌ 
തേനാരമുതായ്‌ തികഴിന്റായ്‌ 


തേവാരച്ഛത്തികങ്കള്‍ 


നീ വാ കാവായ്‌ എനൈയാള്‍വായ്‌ 
നിത്താ! ചുത്താ! അരുമാനൂര്‍ 

തേവാ! മൂവാ മുതല്വോനേ! 
തേനേ, നയിനാര്‍ നായകമേ! 


അരിയും വിതിയും തേടിയിനും 
അറിയാ നെറിയായെരിവുരുവായ്‌ 
മരിയാ മറിമാനിടവടിവായ്‌ 
മരിയാതെയിനി വാ കാവായ്‌ 
പിരിയാതനൈയാള്‍വായ്‌ തേവ- 
പ്പിരിയപ്പെരിയോരരുമാനൂര്‍ 
പുരി വാണരുളീടും കോവേ, 
പൂവേ! നയിനാര്‍ നായകുമേ! 


അന്റോ യിന്റോ യമതൂതര്‍- 
ക്കന്റേ നിന്റാടാരായോ 
കുന്റേ! കുടൈയേ! കോതനമേ! 
കോവേ! കാവായ്‌ കുലതേവേ, 
അന്റേയിന്റേയാരടിയേ- 
നായേ നീയേ യരുമാനൂര്‍ 
നിന്റായുന്റാടാരായോ 
നാതാ! നയിനാര്‍ നായകമേ! 


നിന്റാരടിചേരടിയാര്‍ തം- 
നിന്റാതിയലാം നീക്കി നിതം 
ചന്താനമതായ്‌ നിന്റാളും 
ചന്താപമിലാ നന്മയമേ! 
വന്‍താപമിലാതെന്‍ മുന്നീ 
വന്താള്‍വായേയരുമാനൂര്‍ 
നിന്റായ്‌, നിന്റാടാരായോ 
നാതാ, നയിനാര്‍ നായകമേ! 


പൊന്നേ, മണിയേ, മരതകമേ, 

പൂവേ, മതുവേ, പുമ്പൊടിയേ, 
മന്നേ മയിലേ കുയിലേ വന്‍-- 

മലൈയേ, ചിലൈയേ, മാനിലമേ, 
എന്നേ!യിനിയാള്‍വായ്‌ നീയേ 

എളിയേനായേനരുമാനൂര്‍ 


467 


468 


ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സന്ധ്രര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


തന്നന്തനിയേ നിന്റായ്‌ നര്‍- 
താതാ, നയിനാര്‍ നായകമേ! 9 


കല്ലോ മരമോ കാരയമോ 
കടിനം നന്നെഞ്ചറിയേന്‍ യാന്‍ 
അല്ലോപകലോ നിന്നടിവി- 
ട്ടല്ലോ അലമായ്‌ നിന്റടിയേന്‍ 
ചൊല്ലായ്‌ നല്ലായ്‌ ചുരുതിമുടി- 
ച്ചൊല്ലായല്ലായരുമാനൂര്‍- 
നല്ലാര്‍മണിമാതവ! കാവായ്‌ 
നാതാ, നയിനാര്‍ നായകമേ! 10 


പതികം - 2 


എങ്കും നിറൈന്തൈതിരറ്റിമയാതവ- 
രിന്‍പുറു ചിര്‍ചുടരെ 
പൊങ്കും പവക്കടലിര്‍പടിയാതെ പടിക്കു- 
ന്നരുള്‍ പുരിവായ്‌ 
തിങ്കള്‍ തിരുമുടി ചുറ്റി കഴുന്തിവ്യ- 
തേചോമയാനന്തമേ, 
തങ്കക്കൊടിയേ, നമൈ തടുത്താള്‍ 
കൊള്‍വായ്‌ നീ കരുണാനിതിയേ! 1 


തീയേ തിരുവീറണിയും തിരുമേനിയി- 
റ്റിങ്കളൊളിമിളിരും 
നീയേ നിരൈയക്കടലിങ്കനിമഞ്ചനം 
ചെയ്യാതരുള്‍ പുരിവായ്‌ 
കായും പുനലും കനിയും കനല്‍ വാ- 
തൈവത്തെ നിനന്തരുന്തി കണ്ണീര്‍ 
പായുംപടി പടിയിര്‍ പരമാനന്തം 
പെയ്യും പരഞ്ചുടരേ! 2 


ചുടരേ, ചുടര്‍വിട്ടൊളിരും ചുടര്‍ 
ചൂഴ്ന്തിരുക്കും ചുരവി ചുടര്‍ ചുഴ്‌ 
കടലേ, മതികങ്ങെയരവങ്കടങ്കു- 
കവരി വിരിചടൈയ 
വിടമുണ്ടമുതങ്കനിയും മിടര്‍ 
കണ്ടിലനായി നവനിമിചൈ 


തേവാരച്ഛതികങ്കള്‍ 469 


കുടികൊണ്ടതിനാലെന്‍കോല്‍ 
കൊന്റലര്‍കൊന്‍റൈയണിന്തുകൂവും കുയിലേ el 


കുയില്‍വാണി കുരുമ്പൈമുലൈയുമൈ 
കൂടിനിന്റാടും കരുമണിയേ! 
മയില്‍വാകനന്‍ വന്തരുളും മണി- 
മന്തിരം കൊള്‍മലര്‍മേനിയനേ, 
കയര്‍ കണ്ണിയര്‍ കണ്‍കള്‍ മൂന്‍റും 
കതിര്‍തിങ്കളുമങ്കിയുമങ്കൊളിരും 
പൂയങ്കം പുനലും ചടൈയും പുലനായി 
നിരംപുതിയര്‍ പുലനേ. 4 


പുലനറ്റുപ്പൊറികളറ്റു പരിപൂരണ- 
പോതം പുകന്റെ പുത്തേ- 
ളുലകറ്റുടലോടുയിരുള്ളമൊടുങ്കുമിട- 
ങ്കൊടുരുമ്പൊഴിന്തു 
നിലൈ പെറ്റു നിരഞ്ചനമാം നിരുപാതിക- 
നിത്തരങ്കക്കടലേ 
അലൈ പൊങ്കിയടങ്കിമടങ്കിയല- 
ങ്കോലമാക്കാതരുള്‍ പുരിവായ്‌. 5 


വായിര്‍കുടമെന്ന വരമ്പിലെ 
വക്കടലിര്‍ പടിന്തങ്കുമിങ്കും 
നായികടേതിനും നട്ടം തിരിയാ- 
തനുക്കിരകം നല്‍കിടുവായ്‌ 
പായും മിരുകമും പരചും പടര്‍- 
പൊങ്കരവിന്‍ പടമും ചടൈയിര്‍ 
ചായും ചിറുപിറൈയും ചരണങ്കളും 
ചര്‍വം ചരണ്‍ പുരിവാം. 6 


പുരിവായിര്‍ പുതൈന്തു മുന്നം പൊന്‍- 
മലൈയൈ ചിലൈയായ്‌ കുനിത്തു പൂട്ടി 
പുരമുന്റുമെരിത്ത പിരാന്‍ ഉമ്പര്‍ തമ്പിരാന്‍ 
എമ്പെരുമാന്‍ പൊതുവായ്‌ 
പുരിയുന്നടനമ്പുവിയിര്‍ പുലൈ നായിനേന്‍ 
അംപുതിയിറ്റിരൈപോറ്റിരിയുമ- 
ചകന്മായൈ ചിക്കി തെരിന്തിലന- 
ന്തോ! ചെമ്മേനിയനേ! 7 


470 


ശ്രീനാരായണ ഗുരുദേവക്യതികശി സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


ചെമ്മേനി ചിവപെരുമാന്‍ ചിരമാലൈ- 
യണിന്തു ചെങ്കോല്‍ ചെലുത്തി 
ചെമ്മാന്തരം വേരറുത്തിടുവോന്റിരുമന്തിരാല്‍ 
ചിത്തചയം പെറലാം 
പെമ്മാന്‍ പിണക്കാടനെന്റും പെരും 
പിത്തനെന്റും പെരിയോര്‍ പെയരി- 
ട്ടിമ്മാനിടവീട്ടിലണഞ്ചുമുയ്യും വകൈ- 
യെങ്ങനന്തോയിയമ്പായ്‌. 8 


ഇയമ്പും പതമും പൊരുളുമിറൈയിന്റി- 
യിറൈയോനിരുക്കുമിന്ത 
വിയപ്പും വെളിവാനതെങ്ങന്‍ വിളൈയാത 
വിളൈയും വിതിയെങ്കൊലൊ 
ചെയിക്കും വഴിയെങ്ങനെങ്കള്‍ ചെമ്പൊര്‍- 
ചോതിയേ! ചെന്ച്ചെരുക്കറുക്കും- 
തയൈക്കെന്ന കൈമാറു ചെയ്വേന്റയാ 
വാരിതിയേ തരമിറ്റമിയേന്‍. 9 


തമിയേന്‍ തപം ചെയ്തതറിയേന്‍ ചപാ- 
നായകര്‍ ചന്നിതിക്കേ തിനമും 
കവിയേന്‍ കഴല്‍ കണ്ടു കൈകൂപ്പികടൈ- 
ക്കണ്ണീര്‍ വാര്‍ത്തു കനിന്തുമിലേന്‍ 
നവിന്‍മാലൈ പുനൈന്തുമിലേന്‍ നാല്‍വര്‍ 
നാവലര്‍ ചൂടും തിരുവടിക്കം- 
പൂവി മീതെനൈയേ വകുത്തായ്‌ പുലൈനായേന്‍ 
പിഴൈപ്പതെങ്ങന്‍ പുകല്വായ്‌. 10 


പതികം - 3 


ഓമാതിയില്‍ നിറ്കും പൊരുള്‍ നീതാനുലകെങ്കും 

താമാകി വളര്‍ന്തോങ്കിയ ചാമാനിയതേവേ! 
വിയോമാനലപുനീരൊലിയോടാവി വിളക്കോ- 

ടാമാതനു വാരായി നമുക്കായമിതാമേ. 1 


ആമോതമുമാമിന്ത മകാമന്തിരമിതൊന്റും 

നാമാതു നമുക്കിന്റരുളായോ നമൈയാളും 

കോമാനരുളും കൊണ്ട കുഴാം കൂവിയണൈന്താ- 
ലാമോതമുമാമിന്ത മകാമന്തിരമുമെല്ലാം. 2 


തേവാരച്ഛചതികങ്കള്‍ 471 





എല്ലാ ഉയിരും നിന്നുരുമെല്ലാ ഉടലും നീ 

എല്ലാ ഉലകും നിന്‍കളിയല്ലാതവൈയില്ല്ലൈ, 
പൊല്ലാതനവെല്ലാം പൊടിചെയ്താണ്ടരുള്‍ പൂവില്‍ 
പല്ലാരുയിരാളും പരതേവേ, ചുരകോവേ. 3 


കോവേറു പിരാനേ, കുറിയറ്റോങ്കി വിളങ്കും 

മൂവേഴുലകും മോന്തുമെഴും മോനവിളക്കേ, 

പൂവേറുപിരാനും നെടുമാലും പൊടികാണാ- 
താവേചര്‍കളാനാരുരുവാരോരറിവാരോ. 4 


വാരോ വരൈയോ വാരിതിയോ വാനവര്‍പേരും- 

താരോ തരൈയോ തണ്‍മലരോ തര്‍ പരനേ 

യാരോ നീരറി യേനടിനായേനരുള്‍വായേ 

നീരാറണിവോനേ, നിതമാള്‍വായ്‌ നിമ്മലനേ. 5 


നിമലാ, നിത്തിയനേ, നിര്‍പയനേ, നിര്‍ക്കുണനേ, 

അവമേ പുവിനായേനഴിയാത നിതമാള്‍വായ്‌ 

നമനൈക്കഴലാല്‍ കായ്ന്ത നടേചാ, നമൈ നീയേ 
പുവിമീതരുള്‍ വാരം പുരിവായേ പെരുമാനേ ! 6 


മാനേ മതി ചൂടും മറൈയോനേ, ചടൈയാടീ 

വാനോര്‍കള്‍ വണങ്കും വടിവേ, വന്തരുള്‍വായേ; 

തേനേ, തെളിവേ, തീഞ്ചുവയേ, തിവ്വിയരസംത- 

ന്തോനേ, തുണൈയേ, തൊന്‍മറൈ ഓരാറുണര്‍വോനേ. 7 


ഉണര്‍വാരാറിവാരോരറിവായെങ്കുമിലങ്കും 

ഉണര്‍വേ, പോക്കുവൈയേ, പോതവരമ്പിന്റിയപൂവേ, 

പുനലേ, പുത്തമുതേ, വിത്തകമേ, വന്തരുണീ- 

യനലേ, വെളിയേ, മാരുതമേ, മാനിലമേ വാ. 8 


വാ വാ ചടയിര്‍ക്കങ്കൈ വളര്‍ക്കും മണിയേ, എന്‍- 

പാവായ്‌, മതിയേ, പങ്കയമേ, പന്‍മറമീറായ്‌ 

തേവാതികള്‍ പോറ്റും തെളിവേ തിണ്‍കടല്‍ ചേരും 

നാവായ്‌ എനൈയാള്‍വായ്‌, നതിചൂടി, നരകാരേ. 9 


കാരേറു കയര്‍ക്കണ്ണിയര്‍ വീചും വലയിര്‍പ്പ- 
ട്ടാരാരഴിയാതോരവമേ നീയറിയായോ 

എരുതേറു പിരാനേ എതിര്‍വന്തെമ്മയറീരും 
ചാരാമുതമൊന്റീന്റരുളായേ പെരുമാനേ. 10 


472 


ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


പതികം - 4 


തരിചനം തിരുട്ടിരുച്ചിയങ്കളറ്റുത്തികംപരിയായ്‌ 
പ്ൃരിയടനം ചെയ്യും പണ്ടിതരുള്ളം പലി കൊടുത്തു 
ത്തുരിചറച്ചുട്ടു തത്തുവങ്കളറ്റുത്തനിമുതലായ്‌ 
ക്കരിചനം കണ്ട കറൈക്കണ്ടരെന്‍ കുലതൈവമേ. 


ആതാരചത്തിന്‍ പരിപൂരണത്തിലചത്പ്പിരപഞ്ച 
പാതാരകിതം പവിക്കുമപ്പട്ചം പിടിവിടാതേ 
നാതപരനായി നടു നിന്റ നാട്ടനഴുവിയാന്മാ- 

പോതം കെടുത്തു പുനരുത്തിതി വിട്ടതെന്‍ തൈവമേ. 


വാനറ്റു മണ്ണെരുപ്പരുപ്പറ്റു വനന്തി ചികുറ്റമറ്റു 
കാനറ്റുകാലചക്കിരപ്പിരമമറ്റുക്കതിരൊളിയായ്‌ 
ജ്ഞാനക്കനല്‍ കരിയറ്റു ഞാതിര്‍കുരുമൂലമറ്റു 
മാനങ്കളറ്റു മകാമയനമെന്‍ കണ്‍മണിത്തൈവമേ. 


മുപ്പത്തുമുക്കോടിയറ്റു മുമ്മൂര്‍ത്തികള്‍ പേതമറ്റു 
കര്‍പ്പിതത്തൊയ്‌ തപ്പിരപഞ്ചമാം കാനര്‍കമലറ്റു 
മുപ്പൊരുളറ്റു മുപ്പാഴറ്റു മുത്തികള്‍ മൂന്‍റുമറ്റു 
മുര്‍പടും മുക്കട്‌ കരുമണിക്കോവെന്‍കുലതൈവമേ. 


വാക്കുമനമറ്റുവാന്‍ ചുടരായ്‌ വടിവൊന്റുമറ്റു 
നോക്കുമിടങ്കണെരുങ്കി നോക്കുകൊള്ളതിചയമായ 
ആക്കുമത്തിര്‍ക്കുമതിചുക്കുമമായ്‌ ചുയം ചോതിയായി 
കാക്കുമെന്‍ കാരുണ്ണിയചാലി നമക്കുക്കുലതൈവമേ. 


വിര്‍ത്തിയിറ്റോന്റി വിരികിന്റെ വിചുവപ്പിരമമളൈന്തും 
വിര്‍ത്തിയിനുള്ളേ ലയിപ്പിത്തുവിര്‍ത്തിചത്തികലര്‍ന്തു 
വിര്‍ത്തിയ വിര്‍ത്തികളറ്റു വിറകറ്റെരിചുടര്‍പോല്‍ 
ചത്തുചിത്താനന്തപൂരണച്ചെല്‍ വഞ്ചെയനമക്കേ. 


പര്‍മച്ചൊരുപം പിരമങ്കൊണ്ടു പേതപ്പെടുത്തിനാല്‍ 
കര്‍മടര്‍ പിരാരത്തകരുമത്തിനാല്‍ കരികണ്ടതുപോല്‍ 
കര്‍മക്കുരുടര്‍ കരംകൊണ്ടു കട്ടിപ്പിടിപ്പതിനോ 
കര്‍മിച്ചിടുന്നു കരുണാകരകതിയെന്തവര്‍ക്കോ. 


എല്ലാവുമവന്‍ ചെയലെന്റെ മക്കുള്ളോരെളിതരുളാല്‍ 
ചൊല്ലാമാര്‍ ചൊല്ലിയ ചൂക്കുമച്ചകപൊരുട്ടും വെളിയില്‍ 
പല്ലായിരംകോടിയണ്ടം പലി കൊടുത്തപ്പുവിയിര്‍ 
ചെല്ലാതു ചെന്മനിവര്‍ത്തിവരുമോ ചിവതൈമമേ. 


തേവാരച്ഛ'തികങ്കള്‍ 473 


എല്ലാമകമകമെന്റേകപോതം വരുത്തിയതും 
നില്ലാതുനിന്നില്‍കലര്‍ത്തി നീയിനാനുമറ്റിടത്തു 
തൊല്ലൈയറുമെന്റു തൊന്തത്തിനിര്‍ക്കിടന്തെപ്പൊഴുതും 
ചൊല്ലിത്തൊഴുമെന്റുയരമൊഴിക്ക ചുകക്കടലേ. 9 


പൂരണചത്തിലചര്‍പ്പാതമറ്റുപ്പുരാതനമാം 
കാരണമറ്റുക്കരുവറ്റുക്കാര്യചങ്കര്‍പമറ്റു 

താരണയും വിട്ടു തത്തുവംപതത്തു വിതപ്പൊരുളാം 
മാരണങ്കൊട്ടിയടിയറ്റ രൂപമെന്‍ തൈവമേ. 10 


പതികം - 5 


ചിത്തെന്‍റുരൈക്കിര്‍ ചടപാതകമുണ്ടതൈ പിരിത്തു 
ച്ചത്തെന്‍റു ചൊല്ലിലചത്തുമങ്കേവന്തു ചാര്‍ന്തിടുമാല്‍ 
ചുത്തം കുളുര്‍ത്ത ചുകമെനില്‍തുക്കമനൈത്തുമറ്റോ 
രിത്തന്മയുള്ളൊരു തൈവമെന്‍റുമെ മക്കുള്ളതേ. 1 


ചിര്‍ചടമറ്റുച്ചെറിന്തിലങ്കിച്ചതചത്തുമറ്റു 

പര്‍പല കാട്‌ ചിത്തുകളറ്റുപ്പന്തനിര്‍മ്മോടച്ചമറ്റു 
ചര്‍കരൈയിന്‍ചുവൈപോലന്‍പരുള്ളം കവര്‍ന്തുനിര്‍ക്കു-- 
മിത്തന്മയുള്ളൊരു തൈവതമെന്‍റുമെമക്കുള്ളതേ. 2 


ഒന്‍െറന്റരണ്ടെനും കുറ്റം പവിക്കുമതന്‍റി വെറും 

കുന്റെ നിര്‍പള്ളമും നേരേ വിരുത്തം കുതിത്തിടിലോ 

കുന്റിടും കുറ്റം കുടിന്തമ്പരുള്ളം കവര്‍ന്ത പിഞ്ചു- 
കന്‍റന്‍റിരുവിളൈയാടലിക്കണ്ടതുലകമെല്ലാം. 3 


ഈ ലക്കണത്തിലിരിക്കുകൈകുറ്റമെതിര്‍കണത്തില്‍ 
മൂലപ്പൊരുളില്ലലൈമൂന്റാവതില്‍ പിന്‍മുടിവുമെങ്കേ 
കാലത്തിലൊന്റി വിരിപ്പുള്ളതൊന്റിര്‍ കടുംപകൈയാം 
മാലുമയനുമതിര്‍ പട്ടുരുത്തിരനും മായ്ന്തിടുമേ. 4 


മാലുമയനും മകേചുരന്‍ രുത്തിരന്‍ ചതാചിവനും 
കാലചക്കിരപിരമത്തൈ കണ്ടു കൈകുവിത്തെവ്വുലകും 
ലീലൈയിന്‍ വൈത്തു ലയിപ്പിത്തു ലിംഗപിര തിട്ടൈചെയ്തു 
മേലിളകാതെ മെഴുകിട്ടുറൈപ്പിത്തതെന്റൈവമേ. 


au 


വേറുവേറാം വിടയങ്കള്‍ വെറുഞ്ചടമേ പൊറിയിര്‍ 
ചേരുമപ്പോതു ചെകമ്പരമെങ്കുഞ്ചെറിന്തിലങ്കും 

ചീരരുള്‍ചോതി ചിവചിത്പരപാനുവെഴുന്തരുളി 

കൂരിരുള്‍ കോരിരുടിത്തു വെളിയിര്‍ക്കുലാവുമതേ. 6 


474 ശ്രീനാരായണ ഗൃുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


പാരൈമ്പുലങ്ങള്‍ പൊറിവായ്മടിന്തുപ്പകര്‍വരിയ 
കാരണകാരിയമറ്റു കരണക്കവര്‍ കടിന്തു 

പൂരണചോതിയിര്‍ പുത്തപുരുടപ്പുരൈകടീര്‍ന്തു 
ചീരണമിര്‍ച്ചെകച്ചോതിയിര്‍ച്ചിന്തെ തിറൈകൊടുപ്പേന്‍. 7 


തേകമിതു തിട്ടമല്ല തിവ്വിയാനന്തത്തെള്ളമുതി- 

ററാകമറ മുഴ്കിച്ചാതനച്ചാത്തിയച്ചാര്‍വൊഴിന്ത്‌ 
പോകുമ്പടിക്കുപ്പുവനേ കനാതന്‍ കരുണൈ പൂത്ത 
പാകമ്പകര്‍ന്ത പചുങ്കൊടിയോടിങ്കണെവതെന്റോ. 8 


പഞ്ചപ്പടും പറവൈക്കോ പരമ്പിയിപ്പാഴ്മനമാം 
പഞ്ചക്കളൈകൊയ്തു പുലങ്കുടിപ്പൊക്കിഴമാം 

കഞ്ചിക്കുടിക്കോ കുടിയേറ്റി നീ കരുണാകരനേ 
തഞ്ചന്തിരുവടിയെന്റു തമിയേന്‍ തളരുകിന്റേന്‍. 9 


എന്തക്കണത്തിലെതിരറ്റെമന്‍ വലൈയിന്‍ പിണിപ്പ- 
ദൃന്തക്കണമകങ്കാരമിഞ്ഞാനപ്പിരകാചമുണ്ടായ്‌ 
എന്തക്കണങ്കളുമെട്ടാതിണൈര്‍ പരചിവത്തിന്‍ 
കന്തക്കമലമലര്‍പതം രണ്ടും കതി നമക്കേ. 10 


വ്യാഖ്യാനം 

ശ്രീനാരായണഗുരുദേവന്‍ മലയാളം, തമിഴ്‌, സംസ്കൃതം എന്നീ മുന്നു 
ഭാഷകളിലും ഒരുപോലെ പാണ്ഡിത്യമുണ്ടായിരുന്ന വശ്യവചസ്സായിരുന്നു 
എന്ന്‌ അദ്ദേഹത്തിന്റെ കൃതികള്‍ വിളിച്ചറിയിക്കുന്നു. ഈ ഭാഷാപാണ്ഡിത്യം 
അദ്ദേഹത്തിന്റെ തികഞ്ഞ ബ്രഹ്മനിഷ്ഠയുമായി കൂടി കലര്‍ന്നതോടെ 
അത്ഭുതം തന്നെ സൃഷ്ടിക്കാന്‍ കരുത്തുള്ളതായും ഭവിച്ചു. തമിഴിലും 
സംസ്‌ കൃത്തിലുമുള്ള അതിഗഹനങ്ങളായ വേദാന്തകൃതികളെല്ലാം 
അദ്ദേഹത്തിനു സുപരിചിതങ്ങളായിരുന്നു. തെക്കും വടക്കുമുണ്ടായിരുന്ന 
സത്യദര്‍ശികളോടു ഗുരുദേവനുണ്ടായിരുന്ന ആദരാതിശയം “അനുകമ്പാദ 
ശകം' എന്ന കൃതിയില്‍ തെളിഞ്ഞു കാണ്മാനുമുണ്ട്‌. ഈ പശ്ചാത്തലത്തി 
ലാണു ഗുരുദേവന്‍ സ്വയം വേദാന്തകൃതികള്‍ രചിക്കാന്‍ തുടങ്ങിയത്‌. മല 
യാളഭാഷയില്‍ അദ്ദേഹം രചിച്ച വേദാന്തകൃതികളില്‍ തന്നെ വേണ്ടുവോളം 
തമിഴ്പദങ്ങളും തമിഴ്‌ പ്രയോഗങ്ങളുടെ മധുരിമയും കടന്നുകൂടിയിട്ടുണ്ട്‌. വേദ 
തുല്യം കണക്കാക്കപ്പെടുന്ന “തിരുക്കുറള്‍” പോലെയുള്ള കൃതിള്‍ അദ്ദേഹം 
വിവര്‍ത്തനം ചെയ്തതായും കാണുന്നു. ഗുരുദേവന്‍ തമിഴ്‌ ഭാഷയില്‍ തന്നെ 
രചിച്ച അന്‍പതു പാട്ടുകളടങ്ങുന്ന ഒരു കൃതിയാണു “തോവാരപ്പതികങ്കള്‍'. 
ജ്ഞാനികളായ തമിഴു സിദ്ധന്മാര്‍ ദേവാരാധനാപരങ്ങളായി രചിച്ചിട്ടുള്ള പാട്ടു 
കള്‍ “തേവാരം” എന്ന പേരില്‍ അറിയപ്പെടുന്നു. പത്തു പാട്ടുകള്‍ വീതമട 
ങ്ങുന്ന പതികങ്ങളായിട്ടാണു ഗുരുദേവന്‍ അന്‍പതു പാട്ടുകളെയും വിഭജി 


തേവാരച്ഛതികങ്കള്‍ 475 


ച്ചിരിക്കുന്നത്‌. അതാണ്‌ “തേവാരപ്പതികങ്കള്‍” എന്നു കൃതിക്കു പേരിടാന്‍ ഇട 
യായിട്ടുള്ളത്‌. 

ജ്ഞാനികളും ഭക്തന്മാരുമായ അനേകം സിദ്ധന്മാരുടെ ജന്മം കൊണ്ടു 
ധനൃത' നേടിയ നാടാണ്‌ തമിഴ്നാട്‌. അതിന്റെ ഫലമായി വന്‍പിച്ച ഒരാദ്ധ്യാ 
ത്മിക സാഹിതൃശേഖരവും തമിഴ്നാട്ടിനു ലഭിക്കാനിടയായിട്ടുണ്ട്‌. പ്രധാന 
മായും ഇവിടത്തെ സിദ്ധന്മാര്‍ വൈഷ്ണവന്മാര്‍, ശൈവന്മാര്‍ എന്നു രണ്ടു 
വിഭാഗങ്ങളില്‍ പെടുന്നവരാണ്‌. ഇതില്‍ വൈഷ്ണവന്മാര്‍ 'ആഴ്വാര്‍' എന്നും 
ശൈവന്മാര്‍ “നായനാര്‍” എന്നും അറിയപ്പെടുന്നു. ആഴ്വാര്‍മാരെ വിഷ്ണു 
വിന്റെയും നായനാര്‍മാരെ ശിവന്റെയും അവതാരങ്ങളായിട്ടാണു പൊതുവെ 
കരുതിപ്പോരുന്നത്‌. അതുകൊണ്ട്‌ വിഷ്ണുവിന്റെയും ശിവന്റെയും പ്രതിപു 
രുഷന്മാരായി ഇവരെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷ്രേതങ്ങള്‍ തന്നെ തമിഴ്നാട്ടില്‍ 
പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്‌. ഗുരുദേവന്‍തന്നെ നെയ്യാറ്റിന്‍കരയില്‍ അരു 
മാനൂര്‍ എന്ന സ്ഥലത്തുള്ള ഒരു നായനാര്‍ പ്രതിഷ്ഠയെ സ്തുതിച്ചുകൊ 
ണ്ടാണു പ്രസ്തുത പതികങ്ങള്‍ രചിച്ചിട്ടുള്ളത്‌. ഗുരുദേവന്‍ ഈ കൃതി രചിച്ച 
സാഹചര്യത്തെക്കുറിച്ച്‌ എസ്‌. പരമേശ്വരന്‍ എന്ന ഒരു സുഹൃത്ത്‌ അവിടെ 
നിന്നും അയച്ചുതന്ന കത്തില്‍ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. “വളരെ മുന്‍പി 
നാലേ അരുമാനുരില്‍ നൈനാര്‍ ക്ഷേത്രം ഉണ്ടായിരുന്നു. എന്നാല്‍ ജീര്‍ണാ 
വസ്ഥയിലായിരുന്നു. പലപ്പോഴും അരുമാനൂരില്‍ വരുന്ന അവസരങ്ങളില്‍ 
ഗുരുദേവന്‍ ജീര്‍ണ്ണാവസ്ഥയിലായിരുന്ന ആ ക്ഷേത്രം സന്ദര്‍ശിക്കാറുമുണ്ടാ 
യിരുന്നു. അങ്ങനെ ഏതോ ഒരു സന്ദര്‍ഭത്തില്‍ വിഗ്രഹത്തെ തൊഴുതുകൊണ്ട്‌ 
പെട്ടെന്നുണ്ടാക്കി ചൊല്ലി സ്തുതിച്ച കീര്‍ത്തനമാണ്‌ “ഞാനോ തയമേ ഞാതു 
രുവേ” എന്നാരംഭിക്കുന്ന തമിഴ്കൃതി. ഗുരുദേവന്‍ ആവശ്യപ്പെട്ടതനുസരിച്ചു 
നാട്ടുകാര്‍” പുതിയ ക്ഷേത്രം പണിതു വിഗ്രഹം പുനഃപ്രതിഷ്ഠ നടത്തി 
യെന്നും പുനഃ പ്രതിഷ്ഠാകര്‍മം നടത്തിയതു ഗുരുദേവസമാധിക്കുശേഷം 
ഗുരുദേവ ശിഷ്യനായിരുനന മാമൂരുസ്വാമിയാണെന്നും പ്രസ്തുതമായ 
കത്തില്‍ വിശദീകരിച്ചു കാണുന്നു. എന്തായാലും അരുമാനുരുള്ള നായനാര്‍ 
പ്രതിഷ്ഠയെ ശിവരൂപമായിക്കണ്ടു സ്തുതിക്കുന്നതാണു തേവാരം കൃതി 
എന്ന കാര്യം സ്പഷ്ടമാണ്‌. പരമാദ്ദവൈതിയായിരുന്ന ഗുരുദേവന്‍ ഇഷ്ടദേ 
വതാപ്രതിഷ്ഠയിലും സ്തുതിയിലും ശിവനു പ്രാധാന്യം കല്‍പിച്ചിരുന്നു. 
ശ്രീശങ്കര ഭഗവത്പാദരെപ്പോലുള്ള അദ്വൈതികളിലും തുല്യമായിക്കാണുന്ന 
ഒരു സവിശേഷതയാണിത്‌. ഇനി നമുക്കു പതികങ്ങളിലെ പാട്ടുകളിലേക്കു 
കടന്നുചെല്ലാം. 


പതികം 1 (നായിനാര്‍ പതികം) 


1. ഞാനോതയമേ! ഞാതുരുവേ! 
നാമാതിയിലാ നര്‍ക്കതിയേ! 
യാനോ നീയോ യാതിപരം, 
യാതായ്‌ വിടുമോ, പേചായേ, 


476 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 
തേനാര്‍തില്ലൈ ചീരടിയാര്‍ 
തേടും നാടാമരിമാനൂര്‍ 
കോനേ, മാനേര്‍മിഴി പാകം- 
കൊണ്ടായ നയിനാര്‍ നായകമേ! 


ഞാനോതയമേ-ജ്ഞാനോദയത്തോടെ അറിയപ്പെടുന്നവനേ; ഞാതു 
രുവേ-ബോധം സ്വരുപിയായിട്ടുള്ളവനേ; നാമാതിയിലാ-നാമാദി ഇല്ലാത്ത; 
നര്‍ക്കതിയേ-നല്ല ഗതിയായി വിളങ്ങുന്നവനേ; യാനോ നീയോ-ഞാനാണോ 
നീയാണോ; ആതിപരം-ആദിയിലേ ഉള്ള പരമസത്യം; യാതായ്‌-എന്തായി; 
വിടുമോ-കലാശിക്കുമോ?; പേചായേ-പറഞ്ഞാലും; ചീരടിയാര്‍-മഹാന്മാരായ 
ഭക്തന്മാര്‍; തേനാര്‍-തേന്‍നിറഞ്ഞ-ആനന്ദസ്വരുപമായ; തില്ലൈ-ചിദാകാ 
ശത്തെ; തേടും-അന്വേഷിച്ചെത്തുന്ന; നാടാം അരിമാനൂര്‍-നാടായ അരുമാ 
നൂരില്‍; കോനേ-രക്ഷിതാവായി വിളങ്ങുന്നവനേ; മാനേര്‍മിഴി-പേടമാന്‍ കണ്ണി 
യായ പാര്‍വ്വതിയെ; പാകം-ഒരുഭാഗത്ത്‌; കൊണ്ടായ്‌-സ്വീകരിച്ചു ചേര്‍ത്തിരി 
ക്കുന്നവനേ; നയിനാര്‍ നായകമേ-ദേവന്മാര്‍ക്കു നാഥനായിട്ടുള്ളവനേ. 


ജ്ഞാനോദയത്തോടെ അറിയപ്പെടുന്നവനേ, ബോധസ്വരുപമായിട്ടുള്ള 
വനേ, നാമാദിയില്ലാത്ത നല്ല ഗതിയായി വിളങ്ങുന്നവനേ, ഞാനാണോ 
നീയാണോ ആദിയിലുള്ള പരമസത്യം; പറഞ്ഞാലും. മഹാന്മാരായ ഭക്ത 
ന്മാര്‍ തേന്‍നിറഞ്ഞ-ആനന്ദസ്വരുപമായ ചിദാകാശത്തെ അന്വേഷിച്ചെത്തുന്ന 
നാടായ അരുമാനൂരില്‍ രക്ഷിതാവായി വിളങ്ങുന്നവനേ, പേടമാന്‍കണ്ണിയായ 
പാര്‍വ്വതിയെ ഒരുഭാഗത്തു സ്വീകരിച്ചു ചേര്‍ത്തിരിക്കുന്നവനേ, ദേവന്മാര്‍ക്കു 
നാഥനായിട്ടുള്ളവനേ (പറഞ്ഞാലും). 


യാനോ നീയോ യാതിപരം 


വസ്തുബോധരുപമായ ജ്ഞാനംകൊണ്ടേ പരമസത്യം തെളിയുകയു 
ള്ളൂ. യോഗം, ഭക്തി തുടങ്ങിയവയെല്ലാം ജ്ഞാനലാഭത്തിനുള്ള ഉപായങ്ങള്‍ 
മാത്രമാണ്‌. അതുകൊണ്ടാണ്‌ “ഞാനോതയമേ' എന്നു സംബോധന ചെയ്തി 
രിക്കുന്നത്‌. ജ്ഞാനോദയത്തോടെ എല്ലാം അറിഞ്ഞനുഭവിക്കുന്നവനായ 
ജ്ഞാതാവ്‌ അഥാവാ ബോധം മാത്രമാണു സത്യമെന്നു തെളിയും. സ്വന്തം 
ഉണ്മ അനുഭവിക്കാനും മറ്റുള്ളവയുടെ ഉണ്മ അനുഭവിക്കാനും ബോധസ്വരൂ 
പനായ ജ്ഞാതാവിനല്ലാതെ മറ്റൊന്നിനും കഴിയുന്നതല്ല. അതുകൊണ്ടാണ്‌ 
“ഞാതുരുവേ” എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത്‌. ബോധവസ്തുവിലെ നാമ 
രൂപങ്ങളാണ്‌ എല്ലാ പ്രപഞ്ചഘടകങ്ങളും. നാമരൂപങ്ങള്‍ പ്രത്യക്ഷപ്പെടുന്നതി 
നുമുന്‍പ്‌ നാമരൂപരഹിതമായ ബോധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യ 
ക്ഷപ്പെടുന്ന നാമരുപങ്ങള്‍ക്കും നിലനിന്നു മറയാനുള്ള ഒരേ ഒരു ഗതി ശുദ്ധ 
ബോധമാണ്‌. ബോധത്തിന്റെ ഈ ആദികാരണത്വം വെളിപ്പെടുത്തുന്നതാണു 
രണ്ടാമത്തെ വരി. “ഞാന്‍, നീ” എന്ന രണ്ടിന്റെ തോന്നലാണല്ലോ സത്യാന്വേ 
ഷണത്തിനു പ്രേരിപ്പിക്കുന്നത്‌. ആ തോന്നലിന്റെ രഹസ്യം കണ്ടെ 
ത്തുന്നതോടെ ഞാനും നീയും ഒന്നാണെന്നു തെളിയുകയും ചെയ്യും. ഈ 
ചോദ്യവും ഉത്തരവുമാണു മൂന്നാം വരിയില്‍ സൂചിപ്പിച്ചിരിക്കുന്നത്‌. അന്വേ 
ഷണം അവസാനിച്ചില്ലെങ്കില്‍ ഒന്നും തെളിയാതെ പോകും. അതാണ്‌ 


തേവാരച്ഛതികങ്കള്‍ 477 


“എന്തായി കലാശിക്കുമോ” എന്നു ശങ്കിച്ചിരിക്കുന്നത്‌. ചിദാകാശസ്വരൂപമായി 
എങ്ങും നിറഞ്ഞുനില്‍ക്കുന്ന സത്യം ആനന്ദസ്വരുപമാണ്‌. അരുമാനുര്‍ദേശം 
ഒരു കാലത്ത്‌ സത്യാന്വേഷികളുടെ നാടായിരുന്നു എന്ന്‌ അവിടത്തെ നായ 
നാര്‍ പ്രതിഷ്ഠ തന്നെ തെളിയിക്കുന്നു. നായനാര്‍ സാക്ഷാത്‌ ശിവന്‍തന്നെ 
എന്നു കാണിക്കുന്നതാണ്‌ പാട്ടിന്റെ അവസാനഭാഗം. നായനാര്‍ എന്ന പേരില്‍ 
ശിവനെയാണിഷ്ടദേവതയായി അംഗീകരിച്ചിരിക്കുന്നത്‌. ശിവന്‍ ബ്രഹ്മ പ്രതീ 
കമാണെന്നും ആദ്യമേതന്നെ വെളിപ്പെടുത്തിയിരിക്കന്നു. 


2. ആള്‍വായ്‌ നീയെന്നാവിയൊടിീ- 
യാക്കൈ പൊരുള്‍ മുമ്മലമുതിരും- 
തേള്‍വായിടയിറ്റിരിയാമ- 
റ്റേവേ, കാവായ്‌ പെരിയോവേ, 
നാള്‍വാടന്തം നരുനരെന 
നരുക്കിന്റതു പാരരിമാനൂര്‍ 
നാള്‍വാണിന്റാടാരായോ 
നാതാ! നായിനാര്‍ നായകമേ! 
നീ ആള്‍വായ്‌-ഭഗവാന്‍ രക്ഷിക്കണം; യെന്നാവിയൊട്‌-എന്റെ പ്രാണ 
നോടൊപ്പം; ഈയാക്കൈ- ഇദ്ദേഹം; മുമ്മലം-വാതപിത്തകഫങ്ങളെന്ന മുന്ന 
ഴുക്കുകള്‍; ഉതിരും-സദാ വമിച്ചുകൊണ്ടിരിക്കുന്ന; പൊരുള്‍-പദാര്‍ഥമാണ്‌; 
തേള്‍വായിടയില്‍-അങ്ങനെയുള്ള തേളിന്റ വായ്ക്കകത്ത്‌; തിരിയാമല്‍-കിട 
ന്നുഴലാന്‍ ഇടയാകതെ; തേവേ-അല്ലയോ ദേവാ; പെരിയോവേ-എല്ലാറ്റിനും 
ആശ്രയമായ ഭഗവന്‍; കാവായ്‌-കാത്തുകൊണ്ടാലും; നാള്‍ വാടന്തം-ദിവസ 
ങ്ങള്‍ പോയി കാലം കഴിയുന്തോറും; നരു നര എന-ഒരു ശരണവുമില്ലാതെ; 
നരുക്കിന്റതു -ക്നേശങ്ങള്‍ക്കിടയില്‍പ്പെട്ടു ഞെരുങ്ങുന്നത്‌; പാര്‍- അങ്ങു 
കണ്ടാലും; അരിമാനൂര്‍-അരുമാനൂര്‍ നാട്ടില്‍; നാള്‍വാഴ്‌--സദാ വാഴുന്ന; നിന്‍ 
താള്‍ താരായോ-നിന്റെ കാലടി അഭയമരുളിയാലും; നാതാ നയിനാര്‍ നായ 
കമേ-നാഥനായ അല്ലയോ ദേവദേവ, (അഭയമരുളിയാലും). 
ഭഗവാന്‍ രക്ഷിക്കണം. എന്റെ പ്രാണനോടൊപ്പം ഈ ദേഹം വാതപി 
ത്തകഫങ്ങളെന്ന മുന്നഴുക്കുകള്‍ സദാ വമിച്ചുകൊണ്ടിരിക്കുന്ന പദാര്‍ഥമാ 
ണ്‌. അങ്ങനെയുള്ള തേളിന്റെ വായ്ക്കകത്തു കിടന്നുഴലാന്‍ ഇടയാകാതെ 
അല്ലയോ ദേവാ, എല്ലാറ്റിനും ആശ്രയമായ ഭഗവാന്‍, കാത്തുകൊണ്ടാലും. 
ദിവസങ്ങള്‍ പോയി കാലം കിഴയുന്തോറും ഒരു ശരണവുമില്ലാതെ ക്ലേശ 
ങ്ങള്‍ക്കിടയില്‍പ്പെട്ടു ഞെരുങ്ങുന്നത്‌ അങ്ങു കണ്ടാലും. അരുമാനൂര്‍ നാട്ടില്‍ 
സദാ വാഴുന്ന നിന്റെ കാലടി അഭയമരുളിയാലും . നാഥനായ അല്ലയോ ദേവ 
ദേവ, അഭയമരുളിയാലും. 


തേവേ കാവായ്‌ പെരിയോവേ 

എല്ലാറ്റിനും ആശ്രയമായ ദേവന്‍ എന്നെ രക്ഷിക്കണം. ജീവനിരിപ്പിട 
മായ ദേഹം സദാ പ്രാണനോടൊപ്പം മൂന്നു മലങ്ങള്‍ വമിച്ചുകൊണ്ടിരി 
ക്കുന്നു. വാതപിത്ത കഫങ്ങളാണു ദേഹം പ്രാണനോടൊപ്പം വമിക്കുന്ന 


478 ശ്രീനാരായണ ഗുരുദേവക്യത്ികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





മലങ്ങള്‍. ജീവനെ സദാ തേളിനെപ്പോലെ കുത്തിക്കുത്തി വേദനിപ്പിക്കുന്നത്‌ 
ഈ ദേഹമാണ്‌. ദേഹബന്ധ മാണ്‌ സംസാരബന്ധം. ഈ ബന്ധത്തില്‍ 
പെട്ടുഴ ലാനിടവരാതെ ഭഗവാന്‍ തന്നെ രക്ഷിക്കണം. കാലം കഴിയു 
ന്തോറും ദേഹം ഒരു ശരണവുമില്ലാതെ ജീവനെ ജരാവ്യാധിദുഃഖങ്ങലകപ്പെ 
ടുത്തി ഞെരുക്കുന്നു. അക്കാര്യമാണ്‌ നാള്‍വാടന്തം “നരുനരെനനരുക്കിന്റതു” 
എന്ന ഭാഗം കൊണ്ടു വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. “നയിനാര്‍ നായകമേ” 
എന്ന ഭാഗം ഒന്നാമത്തെ പാട്ടു മുതല്‍ എല്ലാറ്റിലും ആവര്‍ത്തിച്ചിരിക്കുന്നു. 


3. വാനായ്‌, മലൈയായ്‌, വാടിയിനും 
വാണാള്‍ വീണായഴിയുമുനെന്‍ 
ഈനായുയിരായുടയോനാ- 
യൊന്റായ്‌ നിറൈയായ്‌ വാരായോ 
കാനായനലായ്‌ കനൈകടലായ്‌ 
കാരാര്‍ വെളിയായരിമാനൂര്‍ 
താനായ്നിര്‍ക്കും തര്‍പരമുന്‍ 
താള്‍ താ നയിനാര്‍ നായകമേ! 
വാനായ്‌-ആകാശമായി; മലൈയായ്‌-കാടായി; വാടി-വാടിത്തളര്‍ന്ന്‌; 
ഇനും വാണാള്‍-ഇനിയും ജീവിതം; വീണായ്‌-നിഷ്പ്രയോജനമായി; അഴി 
യുമുന്‍-അവസാനിക്കന്നതിനു മുന്‍പ്‌; എന്‍ ഈനായ്‌-എന്റെ ദേഹമായി; ഉയി 
രായ്‌-പ്രാണനായ്‌; ഉടയോനായ്‌-നാഥനായി; ഒന്റായ്‌-ഞാനും നീയും ഒന്നായി; 
നിറൈയായ്‌-സര്‍വ്വത്ര നിറഞ്ഞുതിങ്ങുന്നവനായി; വാരായോ-എനിക്കനുഭവ 
പ്പെടാന്‍ ഇടയാകണം; കാനായ്‌-കാനനമായി; അനലായ്‌-അഗ്നിയായി; കനൈ 
കടലായ്‌-ഇരമ്പുന്ന സമുദ്രമായി; കാരാര്‍ വെളിയായ്‌-കാര്‍മുഴക്കമുള്ള ആകാ 
ശമായി; അരിമാനൂര്‍-അരുമാനൂര്‍ ദേശത്ത്‌; താനായ്നിര്‍ക്കും-അദ്വൈതനായി 
വിളങ്ങുന്ന; തര്‍പരം-പരമകാരണമായ ബ്രഹ്മം; ഉന്‍ താള്‍താ-നിന്റെ കാലടി 
തന്നനുഗ്രഹിക്കണം; നയിനാര്‍ നായകമേ-അല്ലയോ ദേവദേവ (തന്നനുഗ്ര 
ഹിക്കണമേ). 
ആകാശമായി, കാടായി വാടിത്തളര്‍ന്ന്‌ ഇനിയും ജീവിതം നിഷ്പ്രയോ 
ജനമായി അവസാനിക്കുന്നതിനു മുന്‍പ്‌ എന്റെ ദേഹമായി പ്രാണനായി നാഥ 
നായി ഞാനും നീയും ഒന്നായി സര്‍വ്വത്ര നിറഞ്ഞുതിങ്ങുന്നവനായി എനി 
ക്കനുഭവപ്പെടാന്‍ ഇടയാകണം. കാനനമായി, ഇരമ്പുന്ന സമുദ്രമായി, കാര്‍മു 
ഴക്കമുള്ള ആകാശമായി അരുമാനൂര്‍ദേശത്ത്‌ അദ്വയനായി വിളങ്ങുന്ന പരമ 
കാരണമായ ബ്രഹ്മം നിന്റെ കാലടിതന്നനുഗ്രഹിക്കണം. അല്ലയോ ദേവദേവ, 
തന്നനുഗ്രഹിക്കണം. 


താനായി നിര്‍ക്കും തര്‍പരം 


ഇഷ്ടദേവതാസ്തുതികളില്‍പോലും ഗുരുദേവന്‍ ബ്രഹ്മസത്തയെയും 
അദ്വൈതാനുഭവത്തെയുമാണു വ്യക്തമായി പ്രകാശിപ്പിക്കാന്‍ ശ്രമിക്കുന്നത്‌. 
അദ്വൈതാനുഭവം മനോഹരമായി വിവരിച്ചിരിക്കുന്ന പാട്ടാണിത്‌. ആകാശ 
ത്തില്‍ കാണപ്പെടുന്ന ഒരു കാടാണു പ്രപഞ്ചം. അതില്‍ മുഴുകിയാല്‍ ജീവിതം 


തേവാരച്ഛതികങ്കള്‍ 479 


നിഷ്പ്രയോജനമായി തകരും. അതിനു മുന്‍പ്‌ അന്തര്‍മ്മുഖനായി ഉള്ളില്‍ 
ആത്മസത്യം കണ്ടെത്തണം. അതോടെ തന്റെ ദേഹവും പ്രാണനും നാഥനും 
ഒന്നാണെന്നനുഭവിക്കാറാകും. മാത്രമല്ല താനായ സത്യം തന്നെ സര്‍വത്ര 
ഇടതിങ്ങിനില്‍ക്കുന്നതായും കാണാറാകും. ഇത്രയുമായാല്‍ പിന്നെ ആകാ 
ശത്തില്‍ പ്രപഞ്ചമാകുന്ന കാടോ തീയോ ഇരമ്പുന്ന കടലോ കാര്‍മുഴങ്ങുന്ന 
ആകാശമോ എന്തുവേണമെങ്കിലും കണ്ടുകൊള്ളട്ടെ. എല്ലാം അരുമാനൂരില്‍ 
കൈവല്യസ്വരുപനായി വിളങ്ങുന്ന പരരബഹ്മം തന്നെയെന്നു ബോധ്യമാകും. 
ഇതുതന്നെയാണദൈതാനുഭവം അഥവാ മോക്ഷം. 


4. ഉരുവായരുവായരുവുരുവാ- 
യൊന്റായ്‌ പലവായുയിര്‍ക്കിയിരായ്‌ 
തെരുളായരുളായ്‌ തേരുരുണി- 
ന്റിടമായ്‌ നടുമാറ്റിരവടിവായ്‌ 
ഇരുളായ്‌ വെളിയായികപരമാ- 
യിന്റായന്റായരിമാനൂര്‍ 
മരുവായ്‌ വരുവായെനൈയാള്‍വായ്‌ 
നാതാ നയിനാര്‍ നായകമേ! 
ഉരുവായ്‌-സരൂപനായി; അരുവായ്‌-അരൂപനായി; അരുവുരുവായ്‌-അ 
രൂപനും സരൂപനുമായി; ഒന്റായ്‌-ഏകമായി; പലവായ്‌-അനേകമായി; ഉയിര്‍ക്കു 
യിരായ്‌-പ്രാണനും പ്രാണനായി; തെരുളായ്‌-പ്രകാശമായി; അരുളായ്‌- കാരു 
ണ്യമായി; തേര്‍ ഉരുള്‍ നിന്റെ ഇടമായ്‌-തേരുരുള്‍ സഞ്ചരിക്കുന്ന സ്ഥാനമായി; 
നടുമാറ്റിരവടിവായ്‌-നടുക്കുമാത്രം വ്യക്തരുപം കൈക്കൊണ്ടവനായി; ഇരു 
ളായ്‌-ഇരുട്ടായി; വെളിയായ്‌-ആകാശമായി; ഇകപരമായ്‌-ഈലോകവും പര 
ലോകവുമായി; ഇന്റായ്‌-വര്‍ത്തമാനകാലമായി; അന്റായ്‌-ഭുതകാലമായി; അരി 
മാനൂര്‍ മരുവായ്‌-അരുമാനൂരില്‍ വസിച്ചാലും; വരുവായ്‌-അടുത്തെത്തിയാലും; 
എനൈ ആള്‍വായ്‌-എന്നെ കാത്തുകൊണ്ടാലും; നാതാ നയിനാര്‍ നായക 
മേ-പ്രഭുവായ അല്ലയോ ദേവദേവ, (എന്നെ കാത്തു കൊണ്ടാലും). 
സരുപനായി, അരുപനായി, സരുപനും അരുപനുമായി ഏകമായി അനേ 
കമായി പ്രാണനും പ്രാണനായി പ്രകാശമായി കാരുണ്യമായി തേരുരുള്‍ സഞ്ച 
രിക്കുന്ന ഇടമായി നടുക്കുമാത്രം വ്യക്തരുപം കൈക്കൊണ്ടവനായി ഇരുട്ടായി 
ആകാശമായി ഈ ലോകവും പരലോകവുമായി വര്‍ത്തമാനകാലമായി ഭൂത 
കാലമായി അരുമാനുരില്‍ വസിച്ചാലും, അടുത്തെത്തിയാലും, എന്നെ കാത്തു 
കൊണ്ടാലും. പ്രഭുവായ അല്ലയോ ദേവദേവ, എന്നെ കാത്തുകൊണ്ടാലും. 


ഉരുവായരുവായ്‌ 

ഈ വിവരണം പ്രഥമശ്രവണത്തില്‍ പരസ്പരവിരുദ്ധമെന്നു തോന്നാം. 
എന്നാല്‍ ഉപനിഷത്തുകളില്‍ പലയിടത്തും (ബഹ്മസ്വരുപത്തെ വിവരിക്കു 
ന്നത്‌ ഇത്തരം വിരുദ്ധപദങ്ങളിലൂടെയാണ്‌. തല്‍ക്കാലം പ്രപഞ്ചമായി കാണ 
പ്പെടുന്ന ബ്രഹ്മത്തെയും നിര്‍വികല്‍പദശയില്‍ ശുദ്ധബോധസ്വരൂപമായി അനു 
ഭവപ്പെടുന്ന ര്രഹ്മത്തെയും കുട്ടിയിണക്കിക്കൊണ്ടാണിത്തരം വിവരണങ്ങ 


480 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സന്ധുര്‍ണവ്യാഖ്്യാനം - ഭാഗം / 


ളെന്നോര്‍ക്കണം. പ്രപഞ്ചമായി കാണപ്പെടുമ്പോള്‍ ബ്രഹ്മം സരൂപമാണ്‌. സഗു 
ണോപാസനയിലും ബ്രഹ്മം സരൂപമാണ്‌. എന്നാല്‍ നിര്‍വികല്‍പസമാധിയിലെ 
ശുദ്ധവസ്ത്വനുഭവത്തില്‍ ബ്രഹ്മം അരൂപമാണ്‌. അതുകൊണ്ടുതന്നെ ബ്രഹ്മം 
സാകാരവുമാണ്‌ നിരാകാരവുമാണ്‌. വസ്തു സാക്ഷാത്കാരത്തില്‍ ബ്രഹ്മം 
അദ്വയമാണ്‌. പ്രപഞ്ചമായി കാണപ്പെടുമ്പോള്‍ അത്‌ അനേകമാണ്‌. ശുദ്ധ 
ബോധത്തില്‍ നിന്നു ശക്തിപ്രാണരൂപത്തില്‍ സ്പന്ദിക്കുന്നതോടെയാണു 
സൃഷ്ടിയാരംഭിക്കുന്നത്‌. അതുകൊണ്ടു ബ്രഹ്മം പ്രാണന്റെ പ്രാണനാണ്‌. 
ദൃക്കായ ബോധമില്ലെങ്കില്‍ ഒരു ജഡവും പ്രകാശിക്കുകയില്ല. അതുകൊണ്ട്‌ 
ബ്രഹ്മം പ്രപഞ്ചത്തിനു പ്രകാശമാണ്‌. ബ്രഹ്മം ആനന്ദസ്വരുപമായതുകൊണ്ട്‌ 
ഉള്ളില്‍ അതിനെ സമീപിക്കുന്നവര്‍ക്ക്‌ അതു കാരുണ്യമാണ്‌. കാലമാകുന്ന 
തേരിന്റെ ഉരുള്‍ കറങ്ങുന്നതു ബോധവസ്തുവിലാണ്‌. അതുകൊണ്ട്‌ തേരു 
രുള്‍ സഞ്ചരിക്കുന്ന സ്ഥാനമാണത്‌. ഉണ്ടായി മറയുന്ന പ്രപഞ്ചം കൈക്കൊ 
ള്ളുന്ന ബ്രഹ്മം ആദ്യവും അവസാനവും അവ്യക്തമാണ്‌. ഇടയ്ക്ക്‌ അല്‍പ 
കാലംമാത്രം പ്രപഞ്ചമായി പ്രത്യക്ഷപ്പെടുന്നു. അതുകൊണ്ടു മദ്ധ്യഘട്ടം 
മാത്രമേ വ്യക്തമാകുന്നുളളൂ. ്രപഞ്ചാവിര്‍ഭാവത്തിനു മുന്‍പുള്ള അവ്യക്തദ 
ശയാണ്‌ ഇരുട്ട്‌. അവിടെ നിന്ന്‌ ഇഹലോകവും പരലോകവുമെല്ലാം പൊന്തി 
ക്കാണപ്പെടുന്നു. അവ്യക്തദശയില്‍ പ്രകടമാകുന്നതാണ്‌ ആകാശവും. 
ആകാശം തുടങ്ങി എല്ലാം ബ്രഹ്മത്തിന്റെ അവ്യക്തദശയില്‍ നിന്നാരംഭിക്കുന്നു; 
തിരിച്ചതേ അവ്യക്തദശയില്‍ ലയിക്കുന്നു. ഇതാണു ശാസ്ത്രനിശ്ചയം. കാല 
ത്തിന്റെ ഘടകങ്ങളായ വര്‍ത്തമാനവും ഭൂതവും ഭാവിയും ബോധത്തിലെ 
സങ്കല്‍പങ്ങള്‍ മാത്രമാണ്‌. “നീതന്നെ വര്‍ത്തമാനവും ഭൂതവും ഭാവിയും 
വേറല്ല” എന്ന ദവദശകശ്ലോകം ഓര്‍മിക്കുക. അരുമാനൂരില്‍ വിളങ്ങുന്ന 
ഇഷ്ടദേവൻ ഈ ബ്രഹ്മത്തിന്റെ സാകാരരൂപമാണ്‌. ആ ദേവദേവന്‍ ഓടി 
യെത്തി തന്നെ രക്ഷിക്കണമെന്നാണു പ്രാര്‍ഥന. 


5. പൂവായ്‌ മണമായ്‌ പുനരസമായ്‌ 
പൊടിയായ്‌ മുടിയായ്‌ നെടിയോനായ്‌ 
തീവായുരുവായ്‌ തിരിചിയമായ്‌ 
തേനാരമുതായ്‌ തികഴിന്‍റായ്‌ 
നീ വാ കാവായ്‌ എനൈയാള്‍വായ്‌ 
നിത്താ! ചുത്താ! അരിമാനൂര്‍ 
തേവാ! മുവാ മുതല്വോനേ! 
തേനേ, നയിനാര്‍ നായകമേ! 
പൂവായ്‌-പൂവായും; മണമായ്്‌-മണമായും; പുനരസമായ്‌-പൂവിലെ 
തേനായും; പൊടിയായ്‌-അണുവായും; മുടിയായ്‌-പരമകാരണമായും; നെടി 
യോനായ്‌- സര്‍വത്ര വ്യാപിച്ചുനില്‍ക്കുന്നവനായും; തീവായ്‌-ജ്യോതിസ്സായും; 
ഉരുവായ്‌-രുപമായും; തിരിചിയമായ്‌-ഇന്ദ്രിയവിഷയമായ ദൃശ്യമായും; തേനാ 
രമുതായ്‌-തേനുറുന്ന അമൃതമായും; തികഴിന്‍റായ്‌-ഭഗവാന്‍ പരിലസിക്കുന്നു; 
നീ വാ-അവിടന്നു എന്റെ സമീപത്തേയ്ക്കു വന്നാലും; കാവായ്‌-കാത്തു 
കൊണ്ടാലും; എനൈ ആള്‍ വായ്‌-എനിക്ക്‌ ദുഃഖം തീര്‍ത്തരുളിയാലും; നിത്താ 


തേവാരച്ഛതികങ്കള്‍ 481 


-അല്ലയോ നിത്യ സ്വരുപ; ചുത്താ-നിഷ്കളങ്കസ്വരുപ; അരിമാനൂര്‍ തേവാ- 
അരുമാനൂര്‍ വസിച്ചരുളുന്ന ദേവ; മുവാ-ഒരഴിവുമില്ലാത്ത; മുതല്‍വോനേ-വ 
സ്തുസ്വരൂപമായി വിളങ്ങുന്നവനേ; തേനേ-ആനന്ദരൂപ; നയിനാര്‍ നായകമേ- 
ദേവദേവ (ദുഃഖം തീര്‍ത്തരുള്ടിയാലും). 
പുവായും മണമായും പൂവിലെ തേനായും അണുവായും പരമകാരണ 
മായും സര്‍വത്ര വ്യാപിച്ചു നില്‍ക്കുന്നവനായും ജ്യോതിസ്സായും രൂപമായും 
ഇന്ദ്രിയവിഷയമായ ദൃശ്യമായും തേനുറുന്ന അമൃതായും ഭഗവാന്‍ പരില 
സിക്കുന്നു. അവിടുന്നു എന്റെ സമീപത്തേയ്ക്കു വന്നാലും; കാത്തുകൊ 
ണ്ടാലും; എനിക്കു ദുഃഖം തീര്‍ത്തരുളിയാലും. അല്ലയോ നിത്യസ്വരുപ, നിഷ്ക 
ളങ്കസ്വരൂപ, അരുമാനൂര്‍ വസിച്ചരുളുന്ന ദേവ, ഒരഴിവുമില്ലാത്ത വസ്തുസ്വരു 
പമായി വിളങ്ങുന്നവനേ, ആനന്ദരുപ, ദേവദേവ, ദുഃഖം തീര്‍ത്തരുളിയാലും. 


സര്‍വം ബ്രഹ്മമയം 


കാണപ്പെടുന്നതെല്ലാം ഭഗവത്വരൂപമായി ഭാവന ചെയ്യാന്‍ കഴിവുവരു 
ന്നതാണ്‌ ഉപാസനയുടെ മഹത്ത്വം. കാണപ്പെടുന്ന ഏതു ദൃശ്യത്തിന്റെയും 
പരമകാരണമന്വേഷിക്കുമെങ്കില്‍ ഇക്കാര്യം തെളിയുകയും ചെയ്യും. ഒരു 
പൂവിനെ എടുത്തുകാട്ടി ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നു. പുവായും 
അതിന്റെ മണമായും തേനായും ഒക്കെ കാണപ്പെടുന്നതു ഭഗവാന്‍തന്നെ. 
ഇതെല്ലാം കാരണം തിരഞ്ഞാല്‍ പരമാണുവില്‍ ചെന്നുനില്‍ക്കും പരമാണു 
വിന്റെയും കാരണംതിരഞ്ഞാലോ ശക്തിസ്പന്ദനത്തിലൂടെ പരമകാരണമായ 
ബോധം തെളിയും. ഇത്രയുമായാല്‍ മുടിയായ്‌ വിലസുന്ന ബോധം നെടി 
യോനാണെന്നറിയാറാകും. സര്‍വവ്യാപിയാണെന്നു തെളിയും. പലതായിക്കാ 
ണപ്പെടുന്ന എല്ലാ ദൃശ്യങ്ങളും ആ ബോധംതന്നെ, ഇങ്ങനെ സര്‍വത്ര ഭഗ 
വാനെക്കാണുന്നയാള്‍ക്കു ഭഗവാന്‍ തേനുറുന്ന അമൃതായി ഭവിക്കും. അതി 
രറ്റ ആനന്ദം അനുഭവിക്കാറാകും. ഭഗവാന്‍ നിത്യനാണെന്നും ഭഗവത്സ്വരൂപ 
ത്തില്‍ ഒരു കളങ്കവും ഒരിക്കലും പുരണ്ടിട്ടില്ലെന്നും കാണാറാകും. 


6. അരിയും വിതിയും തേടിയിനും 
അറിയാ നെറിയായെരിവുരുവായ്‌ 
മരിയാ മറിമാനിടവടിവായ്‌ 
മരിയാതെയിനി വാ കാവായ്‌ 
പിരിയാതെ നൈയാള്‍വായ്‌ തേവ- 
പ്പിരിയപ്പെരിയോരരിമാനൂര്‍ 
പുരി വാണരുളീടും കോവേ, 
പൂവേ! നയിനാര്‍ നായകമേ! 
അരിയും-വിഷ്ണുവും; വിതിയും-ബ്രഹ്മാവും; തേടിയിനും-അന്വേഷി 
ചിട്ടും; അറിയാ-അറിയാന്‍ കഴിയാത്ത; നെറിയായ്‌-ധര്‍മ്മമായി; എരിവുരുവാ 
യ്‌-സ്വയം ജ്യോതിഃ സ്വരുപനായി; മരിയാ-അനശ്വരനായ; മറിമാന്‍-ജീവനെന്ന 
മാനിനെ; ഇടവടിവായ്‌-ഇടതുഭാഗത്തു സുക്ഷിക്കുന്നവനായി; ഇനി വാ-ഇനി 
എന്റെ സമീപം വന്നാലും; മരിയാതെ-മരണംവരാതെ; കാവായ്‌-കാത്തുകൊ 


74-2003 31 


482 ശ്രീനാരായണ ഗുരുദേവക്യതികശീ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





ണ്ടാലും; പിരിയാത്‌-ഒരിക്കലും പിരിഞ്ഞുപോകാതെ; എനൈ-എന്നെ; ആള്‍വാ 

യ്‌-രക്ഷിച്ചുകൊണ്ടാലും; തേവപ്പിരിയപ്പെരിയോര്‍-ദേവന്മാര്‍ക്കു പ്രിയനായ 

ദൈവമായി; അരിമാനൂര്‍-അരുമാനൂര്‍ ദേശത്തു; വാണരുളീടും-വസിച്ചരുളുന്ന; 

കോവേ-പ്രഭുവേ; പൂവേ-സനന്ദര്യധാമമേ; നയിനാര്‍ നായകമേ-ദേവദേവ (ര 

ക്ഷിച്ചുകൊണ്ടാലും) 

വിഷ്ണുവും ്രഹ്മാവും അന്വേഷച്ചിട്ടും അറിയാന്‍ കഴിയാത്ത ധര്‍മ 

മായി സ്വയംജ്യോതിഃസ്വരുപനായിഅനശ്വരനായ ജീവനെന്ന മാനിനെ ഇട 
തുഭാഗത്തു സൂക്ഷിക്കുന്നവനായി (വിളങ്ങുന്ന ഭഗവാനേ) ഇനി എന്റെ 
അടുത്തു വന്നാലും. മരണം വരാതെ കാത്തുകൊണ്ടാലും. ഒരിക്കലും പിരി 
ഞ്ഞുപോകാതെ എന്നെ രക്ഷിച്ചുകൊണ്ടാലും. ദേവന്മാര്‍ക്കു പ്രിയനായ ദൈവ 
മായി അരുമാനൂര്‍ ദേശത്തു വസിച്ചരുളുന്ന ്രഭുവേ, സനന്ദര്യധാമമേ, ദേവ 
ദേവ, രക്ഷിച്ചുകൊണ്ടാലും. 


പിരിയാതെനൈയാള്‍വായ്‌ 


ഇഷ്ടദേവനായ ശിവന്‍ ബ്രഹ്മര്രതീകമാണല്ലോ. ബ്രഹ്മത്തെ പൂര്‍ണ 
മായറിയാന്‍ മായക്കുള്ളില്‍ വര്‍ത്തിക്കുന്ന ത്രിമൂര്‍ത്തികള്‍ക്കുപോലും സാധ്യ 
മല്ല. അതാണ്‌ “അരിയും വിതിയും തേടിയിനും അറിയാ” എന്നു പറഞ്ഞിരി 
ക്കുന്നത്‌. ര്രഹ്മാവും വിഷ്ണുവും പണ്ടു ശിവന്റെ യഥാര്‍ഥരുപം തേടി ചുറ്റി 
ത്തിരിഞ്ഞു പരാജയമടഞ്ഞു എന്നു കഥയുണ്ട്‌. വിഷ്ണുസ്തുതിയാണെങ്കില്‍ 
ബ്രഹ്മാവും ശിവനും വിഷ്ണുവിന്റെ യഥാര്‍ഥരുപം തേടി ചുറ്റിത്തിരിഞ്ഞു 
പരാജയമടഞ്ഞു എന്നാണു കഥ. ബ്രഹ്മം ധര്‍മമാണ്‌. ജഗത്തിനെ ധരിക്കുന്ന 
താണല്ലോ ധര്‍മ്മം. സ്വയം പ്രകാശിക്കുന്ന ജ്യോതിസ്സാണു പ്രഹ്മം. തന്റെ 
അംശമായ ജീവാത്മാവിനെ പ്രകൃതി പക്ഷത്തു സദാ സു ക്ഷിച്ചു വച്ചിരിക്കു 
ന്നു. അതിന്റെ പ്രതീകവിവരണമാണ്‌ അനശ്വരമായ മാനിനെ ഇടതുഭാഗത്തു 
സൂക്ഷിക്കുന്നു എന്നു പറഞ്ഞിരിക്കുന്നത്‌. 


7. അന്റോയിന്റോ യമതൂതര്‍- 
ക്കന്റേ നിന്റാടാരായോ 
കുന്റേ! കുടൈയേ! കോതനമേ! 
കോവേ! കാവായ്‌ കുലതേവേ, 
അന്റേയിന്റേയാരടിയേ- 
നായേ നീയേയരിമാനൂര്‍ 
നിന്റായുന്റാടാരായോ 
നാതാ, നയിനാര്‍ നായകമേ! 
അന്റോ-അന്നോ; ഇന്റോ-ഇന്നോ; യമതൂതര്‍ക്ക്‌-കാലഭടന്മാര്‍ക്കു (വശ 
പ്പെടേണ്ട സമയം); അന്റേ-അതെപ്പോഴായാലും ആ സമയം; നിന്‍താള്‍ താരാ 
യോ-നിന്റെ കാലടിതന്നനുഗ്രഹിച്ചാലും; കുന്റേ-കുന്നേ; കുടൈയേ-കുടയേ; 
കോതനമേ-ഗോധനമേ, കോവേ-പ്രഭുവേ; കുലതേവേ-കുലദൈവമേ; കാവായ്‌ 
-കാത്തുകൊണ്ടാലും; അന്റേയിന്റേ-അന്നുമുതല്‍ ഇന്നുവരെ; യാരടിയേ- 
ഞാനുറ്റ ഭക്തന്‍; നായേ-നായെപ്പോലെ ഞാന്‍ നിനക്കടിമ; നീയേയരിമാനൂര്‍ 


ഭതേവാരച്ഛതികങ്കള്‍ 483 


-നീതന്നെ അരുമാനൂര്‍; നിന്റായ്‌-സ്ഥിതിചെയ്യുന്നു; ഉന്‍താള്‍ താരായോ-നിന്റെ 

കാലടിയരുളിയാലും; നാതാ നയിനാര്‍ നായകമേ-നാഥനായ ദേവദേവ (കാ 

ലടിയരുളിയാലും). 

അന്നോ ഇന്നോ കാലഭടന്മാര്‍ക്കു വശപ്പെടേണ്ട സമയം അതെപ്പോഴും 

ആ സമയം നിന്റെ കാലടിതന്നനുഗ്രഹിച്ചാലും. കുന്നേ, കുടയേ, ഗോധനമേ, 
പ്രഭുവേ, കുലദൈവമേ, കാത്തുകൊണ്ടാലും. അന്നു മുതല്‍ ഇന്നു വരെ ഞാന്‍ 
ഉറ്റ ഭക്തന്‍. നായപ്പോലെ ഞാന്‍ നിനക്കടിമ. നീ തന്നെ അരുമാനൂര്‍ സ്ഥിതി 
ചെയ്യുന്നു. നിന്റെ കാലടി അരുളിയാലും. നാഥനായ ദേവദേവ, കാലടിയരു 
ളിയാലും. 


മരണവും ഭഗവത്സ്മരണവും 


മനുഷ്യജന്മം ലഭിച്ചാല്‍ മരണവേളയില്‍ ഭഗവാനെ സ്മരിക്കാന്‍ കഴിയ 
ണം. അതില്‍ക്കവിഞ്ഞൊരു ജീവിത ലക്ഷ്യം നേടാനില്ലെന്നാണു ഭാഗവത 
ത്തില്‍ ശുകന്‍ പരീക്ഷിത്തിനോടു പറയുന്നത്‌. മരണവേളയിലെ സ്മരണ 
മാണു പിന്നത്തെ ജീവിതത്തിന്റെ സ്വരൂപം നിര്‍ണയിക്കുന്ന ഘടകം. കാലേ 
കൂട്ടി ഭഗവാനെ ചിന്തിച്ചുറച്ചാല്‍ മാത്രമേ ഇതു സാധ്യമാവൂ. കൃഷ്ണലീല 
യിലെ ഗോവര്‍ദ്ധനോദ്ധരണം സൂചിപ്പിക്കുന്നതാണ്‌ കുന്നേ, കുടയേ, ഗോധ 
നമേ എന്ന സംബോധനകള്‍. പാവപ്പെട്ട ഭക്തരായ ഗോപന്മാരെയും പശുക്ക 
ളെയും ഭഗവാന്‍ തക്കസമയത്തു രക്ഷിച്ചതിനുത്തമ ദൃഷ്ടാന്തമാണാകഥ. 
ശിവനും വിഷ്ണുവും ഒരേ പരബ്രഹ്മമൂര്‍ത്തിതന്നെ എന്നു സൂചിപ്പിക്കാനും 
ഈ കഥാപ്രസ്താവം ഉപകരിക്കുന്നു. 


8. നിന്റാരടിചേരടിയാര്‍ തം- 
നിന്റാതിയലാം നീക്കി നിതം 
ചന്താനമതായ്‌ നിന്റാളും 
ചന്താപമിലാ നന്മയമേ! 
വന്‍താപമിലാതെന്‍ മുന്നീ 
വന്താള്‍ വായേ യരിമാനൂര്‍ 
നിന്റായ്‌, നിന്റാടാരായോ 
നാതാ, നയിനാര്‍ നായകമേ! 
നിന്‍താരടിയാര്‍-ഭഗവാന്റെ പൂപോലെയുള്ള പാദങ്ങളില്‍ ചേരുന്ന ഭക്ത 
ന്മാര്‍ക്ക്‌; തം നിന്റാത്‌-ഇടയില്‍ നിന്നു തടസ്സമുണ്ടാക്കാതെ; ഇയലാം-മായയെ; 
നീക്കി-ഒഴിച്ചുമാറ്റി; നിതം-സദാ; ചന്താനമതായ്‌-തുടര്‍ച്ചയായി; നിന്റാളും- 
സംഭവിച്ചുകൊണ്ടിരിക്കുന്ന; ചന്താപം-ദുഃഖം; ഇലാ നന്മയമേ-സപ്ര്‍ശിക്കാത്ത 
മംഗളസ്വരൂപ; വന്‍താപം ഇലാതെ-വന്‍ ദുഃഖം ഇല്ലാതാകത്തക്കവണ്ണം; എന്‍ 
മുന്നീ-എന്റെ മുന്നില്‍; വന്താള്‍ വായേ-വന്നു രക്ഷിച്ചരുളിയാലും; അരിമാ 
നൂര്‍ നിന്റായ്‌--അരുമാനൂര്‍ ദേശത്തു നിലകൊണ്ടാലും; നിന്‍ താള്‍ താരായോ 
-നിന്റെ കാലടി തന്നരുളിയാലും; നാതാ നായിനാര്‍ നായകമേ-നാഥനായ 
അല്ലയോ ദേവദേവ (നിന്റെ കാലടി തന്നരുളിയാലും). 
ഭഗവാന്റെ പൂപോലുള്ള പാദങ്ങളില്‍ ചേരുന്ന ഭക്തന്മാര്‍ക്ക്‌ ഇടയില്‍ 
നിന്നു തടസ്സമുണ്ടാക്കാതെ മായയെ ഒഴിച്ചു മാറ്റി സദാ തുടര്‍ച്ചയായി സംഭ 


484 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സനമ്ധ്ുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





വിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖം സ്പര്‍ശിക്കാത്ത മംഗളസ്വരുപാ, വന്‍ദുഃഖം ഇല്ലാ 
താകത്തക്കവണ്ണം എന്റെ മുന്നില്‍ വന്നു രക്ഷിച്ചരുളിയാലും. അരുമാനൂര്‍ 
ദേശത്തു നില കൊണ്ടാലും. നിന്റെ കാലടി തന്നരുളിയാലും. നാഥനായ 
അല്ലയോ ദേവദേവ, നിന്റെ കാലടി തന്നരുളിയാലും. 


തംനിന്‍റാതിയലാംനിക്കി 


ജീവന്‍ പരമാത്മാവിന്റെ അഭിന്നാംശമാണ്‌. പരമാത്മശക്തിയായ മായ 
യാണു ജീവനെ പൂര്‍ണസത്യത്തില്‍ നിന്നും അകറ്റിയതുപോലെ നിറുത്തി 
യിരിക്കുന്നത്‌. വ്യക്തമായ വസ്തുബോധംകൊണ്ടേ ഇടയ്ക്കു നില്‍ക്കുന്ന 
മായ അകന്നു കിട്ടു. തുടര്‍ച്ചയായി ദുഃഖമനുഭവിക്കുകയാണു ജീവന്‍. ആ 
ദുഃഖം ഒരിക്കലും സ്പര്‍ശിക്കാത്ത വസ്തുവാണു പരമാത്മാവ്‌. മായ മാറു 
ന്നതോടെ ഭക്തന്‍ ഈ സത്യം വെളിപ്പെട്ടുകിട്ടും. 


9. പൊന്നേ, മണിയേ, മരതകമേ, 
പൂവേ, മതുവേ, പുമ്പൊടിയേ, 
മന്നേ, മയിലേ, കുയിലേ, വന്‍- 
മലൈയേ, ചിലൈയേ, മാനിലമേ, 
എന്നേ! യിനിയാള്‍വായ്‌ നീയേ 
എളിയേനായേനരിമാനൂര്‍ 
തന്നന്തനിയേ നിന്റായ്‌, നര്‍- 
താതാ, നയിനാര്‍ നായകമേ. 
പൊന്നേ-സ്വര്‍ണ്ണമേ; മണിയേ-രത്നമേ; മരതകൃമേ-മരതകമണിയേ; 
പൂവേ-പുഷ്പമേ; മതുവേ-തേനേ; പുമ്പൊടിയേ-പുവിന്റെ പൊടിയേ; മന്നേ-ഭു 
മിയേ; മയിലേ-മയിലേ; കുയിലേ-കുയിലേ; വന്‍മലൈയേ-വലിയ പര്‍വതമേ; 
ചിലൈയേ-കല്ലേ; മാനിലമേ-വലിയ ഭുവിഭാഗമേ; എന്നേ-എല്ലാം നീതന്നെ; 
എന്തൊരാശ്ചര്യം; ഇനിയാള്‍വായ്‌ നീയേ-നീതന്നെ ഇനി എന്നെ കാത്തുകൊ 
ളളുക; എളിയേനായേന്‍- ഇവന്‍ എളിയവനിലും എളിയവനാണ്‌; അരിമാനൂര്‍ 
-അരുമാനുര്‍ ദേശത്ത്‌; തന്നം തനിയേ-കേവലനായി; നിന്റായ്‌-നീ വിളങ്ങുന്നു; 
നന്‍താതാ-നല്ല പിതാവായ; നയിനാര്‍ നായകമേ-ദേവദേവ, (എന്നെ കാത്തു 
കൊള്ളുക). 
സ്വര്‍ണ്ണമേ, രത്നമേ, മരതകമണിയേ, പൂവേ, തേനേ, പൂവിന്റെ പൊടിയേ, 
ഭൂമിയേ, മയിലേ, കുയിലേ, വലിയ പര്‍വതമേ, കല്ലേ, വലിയ ഭൂവിഭാഗമേ, 
എല്ലാം നീതന്നെ. എന്തൊരാശ്ചര്യം! നീതന്നെ എന്നെ കാത്തുകൊള്ളുക. 
ഇവന്‍ എളിയവനിലും എളിയവനാണ്‌. അരുമാനൂര്‍ ദേശത്തു കേവലനായി 
നീ വിളങ്ങുന്നു. നല്ല പിതാവായ ദേവദേവ, എന്നെ കാത്തുകൊള്ളുക 


ഒരേ അദ്വൈതബ്രഹ്മംതന്നെയാണു പ്രപഞ്ചത്തില്‍ രത്നവും കല്ലുമൊ 
ക്കെയായി കാണപ്പെടുന്നത്‌ എന്നു വെളിപ്പെടുത്താനാണ്‌ അനേകം സംബോ 
ധനകള്‍ പ്രയോഗിച്ചിരിക്കുന്നത്‌. ആ കേവലവസ്തുവിന്റെ പ്രതീകമാണു അരു 
മാനൂര്‍ ദേവനെന്നും ധരിച്ചുകൊള്ളണം. 


ഭതേവാരച്ഛതികങ്കള്‍ 485 





10. കല്ലോ മരമോ കാരയമോ 
കടിനം നന്നെഞ്ചറിയേന്‍യാന്‍ 
അല്ലോ പകലോ നിന്നടിവി- 
ട്ടല്ലോ അലമായ്‌ നിന്റടിയേന്‍ 
ചൊല്ലായ്‌ നല്ലായ്‌ ചുരുതിമുടി- 
ച്ചൊല്ലായല്ലായരിമാനൂര്‍- 
നല്ലാര്‍മണിമാതവ, കാവായ്‌ 
നാതാ നയിനാര്‍ നായകമേ! 
നംനെഞ്ച്‌-അങ്ങയുടെ ഹൃദയം; കല്ലോ-കല്ലാണോ; മരമോ-മരമാണോ; 
കാരയമോ-കാരിരുമ്പാണോ; കടിനം-എന്താണിത്ര കടുപ്പമെന്ന്‌; യാന്‍ അറി 
യേന്‍-ഞാന്‍ അറിയുന്നില്ല; ചൊല്ലായ്‌-പറ്ഞ്ഞാലും; നല്ലായ്‌-മംഗളസ്വരുപി 
യായി; ചുരുതിമുടിച്ചൊല്ലായ്‌-ഉപനിഷത്തുക്കളിലെ മഹാവാകൃതത്ത്വമായി; 
അല്ലായ്‌-എന്നാല്‍ മറ്റാര്‍ക്കും അറിയാന്‍ കഴിയാത്തവനായി; അരിമാനുര്‍-അ 
രുമാനൂര്‍ ദേശത്തു വിളങ്ങുന്ന; നല്ലാര്‍മണിമാതവ-ഗോപികാകാന്തനായ 
ലക്ഷ്മീവല്ലഭ; അല്ലോ പകലോ-രാത്രിയോപകലോ; നിന്നടിവിട്ട്‌-അങ്ങയുടെ 
പാദസ്മരണ ചെയ്യാതെ; അല്ലോഅലമായ്‌-കോലാഹലമായി; നിന്റടിയേന്‍- 
കഴിയുന്ന ഈ ഭക്തനെ; കാവായ്‌-കാത്തുരക്ഷിച്ചാലും; നാതാ-നാഥനായ; 
നായകമേ-ദേവദേവ, (കാത്തുരക്ഷിച്ചാലും). 
അങ്ങയുടെ ഹൃദയം കല്ലാണോ മരമാണോ കാരിരുമ്പാണോ? എന്താ 
ണിത്ര കടുപ്പമെന്നു ഞാന്‍ അറിയുന്നില്ല; പറഞ്ഞാലും. മംഗളസ്വരൂപിയായി 
ഉപനിഷത്തുകളിലെ മഹാകാവ്യതത്ത്വമായി, എന്നാല്‍ മറ്റാര്‍ക്കും അറിയാന്‍ 
കഴിയാത്തവനായി അരുമാനൂര്‍ ദേശത്തു വിളങ്ങുന്ന ഗോപികാകാന്തനായ 
ലക്ഷ്മീവല്ലഭ, രാത്രിയോ പകലോ അങ്ങയുടെ പാദസ്മരണ ചെയ്യാതെ 
കോലാഹലനായി കഴിയുന്ന ഈ ഭക്തനെ കാത്തുരക്ഷിച്ചാലും. നാഥനായ 
ദേവദേവ, കാത്തുരക്ഷിച്ചാലും. 


ഭഗവാന്‍ കരുണ കാണിക്കണമെന്നാണു ഭക്തന്റെ പ്രാര്‍ഥന. ശിവനും 
വിഷ്ണുവും ഒന്നെന്നു കാണിക്കുന്നതാണു 'മാതവ' എന്ന സംബോധന. 


പതികം - 2 


1. എകങ്കും നിറൈന്തെതിരറ്റുമയാതവ- 

രിന്‍പുറു ചിര്‍ചുടരെ! 

പൊങ്കും പവക്കടലിര്‍പടിയാതെ പടിക്കു- 
ന്നരുള്‍ പുരിവായ്‌ 

തിങ്കള്‍ തിരുമുടി ചുറ്റികഴുന്തിവ്യ- 
തേചോമയാനന്തമേ, 

തങ്കക്കൊടിയേ, നമൈതടുത്താള്‍ 
കൊള്‍വായ്‌ നീ കരുണാനിതിയേ! 


486 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





എങ്കും-എവിടെയും; നിറൈന്ത്-ഇടതിങ്ങിവ്യാപിച്ച്‌; എതിരറ്റ്‌-തുല്യത 
യില്ലാതെ; ഇമയാതവര്‍ ഇന്‍പ്‌ ഉറ്‌-ദേവന്മാരില്‍ കാരുണ്യമുള്ളവനായി വിള 
ങ്ങുന്ന; ചിര്‍ ചുടരെ-ചിത്പ്രകാശമേ; പൊങ്കുംപവക്കടലിര്‍-ഇളകിമറിയുന്ന 
സംസാരസമുദ്രത്തില്‍; പടിയാതപടിക്ക്‌-പതിക്കാതിരിക്കത്തക്കവണ്ണം; ഉന്‍ 
അരുള്‍-അങ്ങയുടെ കാരുണ്യം; പുരിവായ്‌-നല്‍കി അനുഗ്രഹിക്കണം; 
തിങ്കള്‍ തിരുമുടി-ചന്ദ്രക്കലയണിഞ്ഞ ജടയ്ക്കു; ചുറ്റികഴും-ചുറ്റിലുമായി; 
തിവ്യതേചോമയാനന്തമേ-ദിവ്യതേജസ്സു പരത്തി ആനന്ദസ്വരുപനായി വിള 
ങ്ങുന്നവനേ; തങ്കക്കൊടിയേ-വാത്സല്യനിധിയായ ദൈവമേ; കരുണാനിതിയേ 
-കാരുണ്യത്തിനിരിപ്പിടമായിട്ടുള്ളവനേ; നമൈ-ഈ ഭക്തനെ; തടുത്ത്‌-മോ 
ഹങ്ങളില്‍ നിന്നുമകറ്റി; ആള്‍-രക്ഷിക്കുക; കൊള്‍വായ്‌--കാത്തുകൊള്ളുക. 
എവിടെയും ഇടതിങ്ങി വ്യാപിച്ച്‌ തുല്യതയില്ലാതെ ദേവന്മാരില്‍ കാരു 
ണ്യമുള്ളവനായി വിളങ്ങുന്ന ചിത്പ്രകാശമേ; ഇളകിമറിയുന്ന സംസാരസമു 
ദ്രത്തില്‍ പതിക്കാതിരിക്കത്തക്കവണ്ണം അങ്ങയുടെ കാരുണ്യം നല്‍കി അനു 
ഗ്രഹിക്കണം. ച്രന്ദക്കലയണിഞ്ഞ ജടയ്ക്കു ചുറ്റിലുമായി തേജസ്സു പരത്തി 
ആനന്ദസ്വരൂപനായി വിളങ്ങുന്നവനേ, വാത്സല്യനിധിയായ ദൈവമേ, കാരു 
ണൃത്തിനിരിപ്പിടമായിട്ടുള്ളവനേ, ഈ ഭക്തനെ മോഹങ്ങളില്‍ നിന്നുമകറ്റി 
രക്ഷിക്കുക; കാത്തുകൊള്ളുക. 


2. തീയേ തിരുനീറണിയും തിരുമേനിയി- 
റ്റിങ്കളൊളിമിളിരും 
നീയേ നിരൈയക്കടലിങ്കനിമഞ്ചനം 
ചെയ്യാതരുള്‍ പുരിവായ്‌ 
കായും പുനലും കനിയും കനല്‍വാ 
തൈവത്തൈ നിനന്തിരുന്തി കണ്ണീര്‍ 
പായുംപടി പടിയിര്‍ പരമാനന്തം 
പെയ്യും പരഞ്ചുടരേ! 
തീയേ-കര്‍മവാസന എരിച്ചുകളയുന്ന ജ്യോതിസ്സേ; തിരുനീറണിയും- 
ദിവ്യഭസ്മം പൂശിയിരിക്കുന്ന; തിരുമേനിയിറ്റിങ്കളൊളി-ദിവ്യദേഹത്തില്‍ ചന്ദ്ര 
ന്റെ പൂനിലാവും; മിളിരും-ഇടകലരും; നീയേ-അങ്ങനെയുള്ള അവിടന്ന്‌; 
നിരൈയക്കടലിങ്കനിമഞ്ചനം-നരകസമുദ്രമായ സംസാരത്തില്‍ മുങ്ങാന്‍; 
ചെയ്യാതരുള്‍ പുരിവായ്‌-ഇടയാകാതെ കരുണചെയ്യണം; കായും പുനലും 
കനിയും--സംസാരവൃക്ഷത്തിലെ കായും തേനും പഴവും; കനല്‍വാ- തേജോ 
രൂപനായ; തൈവത്തൈ-ദൈവത്തെ; നിനന്ത്‌-സദാ സ്മരിച്ചുകൊണ്ട്‌; അരു 
ന്തി-അനുഭവിച്ചു; കണ്ണീര്‍ പായുംപടി-ഭഗവത്പ്രേമം കൊണ്ടു കണ്ണുകളില്‍ 
അശ്രുക്കള്‍ നിറഞ്ഞൊഴുകുന്ന മട്ടില്‍; പടിയിര്‍-ഈ ലോകത്ത്‌; പരമാനന്തം 
പെയ്യും-അതിരറ്റ ആനന്ദം വര്‍ഷിക്കുന്ന; പരംചുടരേ-പരമകാരണമായ 
തേജസ്സേ (കരുണ ചെയ്യണം). 
കര്‍മവാസന എരിച്ചുകളയുന്ന ജ്യോതിസ്സേ, ദിവ്യഭസ്മം പൂശിയിരി 
ക്കുന്ന ദിവ്യദേഹത്തില്‍ ചന്ദ്രന്റെ പൂനിലാവും ഇടകലരും. അങ്ങനെയുള്ള 
അവിടന്നു നരകസമുദ്രമായ സംസാരത്തില്‍ മുങ്ങാന്‍ ഇടയാകാതെ കരുണ 
ചെയ്യണം. സംസാരവൃക്ഷത്തിലെ കായും തേനും പഴവും തേജോരുപനായ 


ഭതേവാരച്ഛചതികങ്കള്‍ 487 


ദൈവത്തെ സദാസ്മരിച്ചുകൊണ്ട്‌ അനുഭവിച്ചു ഭഗവത്‌ പ്രേമംകൊണ്ടു 
കണ്ണുകളില്‍ അശ്രുക്കള്‍ സദാ നിറഞ്ഞൊഴുകുന്ന മട്ടില്‍ ഈ ലോകത്ത്‌ 
അതിരറ്റ ആനന്ദം വര്‍ഷിക്കുന്ന പരമകാരണമായ തേജസ്സേ, കരുണചെ 
യ്യൂണം. 


നിരന്തരസ്മരണ 


ഭഗവാനെ മറക്കുന്നവര്‍ക്കാണ്‌ ഈ സംസാരം ഒരു നരകക്കടലായി അനു 
ഭവപ്പെടുന്നത്‌. ഭഗവാനെ നിരന്തരം സ്മരിച്ചുകൊണ്ട്‌ ഇതിലെ കായും തേനും 
കനിയും ഭക്ഷിക്കുന്നവര്‍ക്ക്‌ ഇവിടെ അതിരറ്റ ആനന്ദം അനുഭവപ്പെടും. അതു 
കൊണ്ടാണു ഗീതയില്‍ “സർവേഷു കാലേഷു മാമനുസ്മരയുദ്ധ്യച” എന്നു 
ഭഗവാന്‍ അര്‍ജുനനോടാവശ്യപ്പെട്ടത്‌. 


3. ചുടരേ ചുടര്‍വിട്ടൊളിരും ചുടര്‍ 
ചൂഴ്ന്തിരുക്കും ചുരവി ചുടര്‍ചൂഴ്‌- 
കടലേ, മതികങ്കൈയരവങ്കടങ്കു-- 
കവരി വിരിചടൈയ 
വിടമുണ്ടമുതങ്കനിയും മിടര്‍ 
കണ്ടിലനായി നവനിമിചൈ 
കുടികൊണ്ടതിനാലെന്‍കോല്‍ 
കൊന്റലര്‍ കൊന്‍റൈയണിന്തുകുവും കുയിലേ! 
ചുടരേ-സ്വയം പ്രകാശസ്വരുപനായ ഭഗവാനേ; ചുടര്‍ വിട്ടൊളിരും-ചു 
റ്റുപാടും കിരണങ്ങള്‍ പ്രകാശിപ്പിച്ച്‌; ചുടര്‍ ചൂഴന്തിരുക്കും-തേജസ്സുകൊണ്ടു 
മൂടിയിരിക്കുന്ന; ചുരവി-സുരഭി അഥവാ കാമധേനുവായി; ചുടര്‍ചുഴ്കടലേ- 
പ്രകാശസമുദ്രമായി വിളങ്ങുന്നവനേ; മതികങ്കൈ-ചന്ദ്രനും ഗംഗയും; അരവ 
ങ്കള്‍തങ്കും-പാമ്പുകളും അണിഞ്ഞിട്ടുള്ള; കവരി വിരിചടൈയ-മുടി വി 
സ്താരമുള്ള ജടയായി കെട്ടിവച്ചിരിക്കുന്നവനേ; വിടമുണ്ടമുതം കനിയും- 
വിഷം തിന്നു ഭക്തന്മാര്‍ക്കമൃതു പൊഴിക്കുന്ന; മിടര്‍-കഴുത്ത്‌; കണ്ടിലനായിന്‍ 
-കാണാന്‍ കഴിയുന്നില്ലെങ്കില്‍; അവനിമിചൈ-ഈ ഭൂമിയില്‍; കുടികൊണ്ട 
തിനാല്‍-ജീവിച്ചിരിക്കുന്നതിന്‌; എന്‍ കോല്‍-എന്തു പ്രയോജനം; കൊന്റലര്‍ 
-കൊന്നപ്പുവ്‌; കൊന്‍റൈയണിന്തു-ശിരസ്സിലണിഞ്ഞു; കൂവും കുയിലേ-ആ 
നന്ദഗാനം പൊഴിക്കുന്ന കുയിലേ (എന്തു പ്രയോജനം). 
സ്വയം (പകാശസ്വരൂപനായ ഭഗവാനേ, ചുറ്റുപാടും കിരണങ്ങള്‍ 
പ്രകാശിപ്പിച്ച്‌ തേജസ്സുകൊണ്ടു മൂടിയിരിക്കുന്ന സുരഭി അഥവാ കാമധേനു 
വായി പ്രകാശസമുദ്രമായി വിളങ്ങുന്നവനേ, ചന്ദ്രനും ഗംഗയും പാമ്പുകളും 
അണിഞ്ഞിട്ടുള്ള മുടി വിസ്താരമുള്ള ജടയായി കെട്ടിവച്ചിരിക്കുന്നവനേ, 
വിഷം തിന്നു ഭക്തന്മാര്‍ക്കമൃതു പൊഴിക്കുന്ന കഴുത്തു കാണാന്‍ കഴിയുന്നി 
ല്ലെങ്കില്‍ ഈ ഭൂമിയില്‍ ജീവിച്ചിരിക്കുന്നതിന്‌ എന്തു പ്രയോജനം? കൊന്ന 
പ്പുവു ശിരസ്സിലണിഞ്ഞ്‌ ആനന്ദഗാനം പൊഴിക്കുന്ന കുയിലേ; എന്തു പ്രയോ 
ജനം? 


488 (്ര?നതാരായണ ഗുരുദേവഷ്യതികശീി സന്ധ്യര്‍ണവ്യാഖ്യാനം - ഭാഗം / 


ചുടര്‍ ചുഴ്കടലേ 

സ്വയം പ്രകാശിക്കുന്ന ്രകാശസമുദ്രമാണു പരമാത്മാവ്‌. ആ സത്യ 
ത്തിന്റെ പ്രകാശകിരണങ്ങള്‍ ഏറ്റുവാങ്ങിയാണ്‌ ചുറ്റുമുള്ള എല്ലാ പ്രപഞ്ച 
ഘടകങ്ങളും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്‌. “ജ്യോതിഷാമപി തദ്‌ ജ്യോതിഃ 
-വെളിച്ചങ്ങളുടെയൊക്കെ വെളിച്ചുമാണത്‌” എന്ന്‌ ഗീതയും, “തസ്യ ഭാസാ 
സർവമിദം വിഭാതി - അതിന്റെ വെളിച്ചംകൊണ്ട്‌ ഇക്കാണുന്നതെല്ലാം പ്രകാ 
ശിക്കുന്നു” എന്ന ഉപനിഷദ്വാക്യവും ഇവിടെ ഓര്‍മിക്കുന്നതു നന്ന്‌. 


4. കുയില്‍ വാണികുരുന്പൈ മുലൈയുമൈ 
കൂടിനിന്റാടും കരുമണിയേ! 
മയില്‍വാകനന്‍ വന്തരുളും മണി- 
മന്തിരം കൊള്‍ മലര്‍മേനിയനോ, 
കയര്‍കണ്ണിയര്‍ കണ്‍കള്‍ മൂന്‍റും 
കതിര്‍തിങ്കളുമങ്കിയുമങ്കൊളിരും 
പുയങ്കം പുനലും ചടൈയും പുലനായി 
നിരം പുതിയിര്‍ പുലനേ. 
കുയില്‍വാണി-കുയില്‍മൊഴിയായ; കുരുമ്പൈമുലൈയുമൈകൂടി-ഇള 
നീര്‍പോലെ കോമളമായ മാര്‍വിടമുള്ള പാര്‍വതിയോടുകുടി; നിന്റാടും-നിന്നു 
നൃത്തം ചെയ്യുന്ന; കരുമണിയേ-ശുദ്ധരത്നമേ, മയില്‍ വാകനന്‍-മകനായ 
സുബ്രഹ്മണ്യന്‍; വന്തരുളും-വന്നു മടിയിലിരുന്നു; മണിമന്തിരം കൊള്‍-രത്ന 
ക്ഷേത്രം പോലെ വിളങ്ങുന്ന; മലര്‍മേനിയനേ-പുമേനിയുള്ളവനേ; കയര്‍ക 
ണ്ണിയര്‍-സുന്ദരിമാരുടെ; കണ്‍കള്‍ മൂന്‍റും-കണ്ണുകള്‍ പോലെയുള്ള മൂന്നു 
കണ്ണുകളും; കതിര്‍തിങ്കളും-ശോഭയുള്ള ചന്ദ്രനും; അങ്കിയും-അഗ്നിയും; 
അങ്കൊളിരും-അവിടെ കാണപ്പെടുന്ന; പുയങ്കം-പഠമ്പും; പുനലും-വെള്ളവും; 
ചടൈയും-ജടയും; പുലനായി-പ്രത്യക്ഷമായി; പുലനേ-ഇന്ദ്രിയങ്ങള്‍വഴി; നിര 
മ്പുതിയിര്‍-തെളിഞ്ഞു പ്രകാശിക്കണേ. 
കുയില്‍മൊഴിയായ, ഇളനീര്‍പോലെ കോമളമായ മാര്‍വിടമുള്ള പാര്‍വ 
തിയോടുകൂടി നിന്നു നൃത്തം ചെയ്യുന്ന ശുദ്ധരത്നമേ, മകനായ സുബ്രഹ്മ 
ണ്യന്‍ വന്നു മടിയിലിരുന്നു രത്നനക്ഷ്ധ്രംപോലെ വിളങ്ങുന്ന പുമേനിയു 
ള്ളവനേ, സുന്ദരിമാരുടെ കണ്ണുകള്‍പോലെയുള്ള മൂന്നുകണ്ണുകളും ശോഭ 
യുള്ള ചന്ദ്രനും അഗ്നിയും അവിടെ കാണപ്പെടുന്ന പാമ്പും വെള്ളവും ജടയും 
പ്രത്യക്ഷമായി ഇന്ദ്രിയങ്ങള്‍ വഴി തെളിഞ്ഞു പ്രകാശിക്കണേ. 


5. പുലനറ്റുപ്പൊറികളറ്റു പരിപൂരണ- 
പോതം പുകന്റ പുത്തേ- 
ളുലകറ്റുടലോടുയിരുള്ളമൊടുങ്കുമിട- 
ങ്കൊടുരുമ്പൊഴിന്തു 
നിലൈ പെറ്റുനിരഞ്ചനമാം നിരുപാതിക- 
നിത്തരങ്കക്കടലേ 


തേവാരച്ഛതികങ്കള്‍ 489 


അലൈപൊങ്കിയടങ്കിമടങ്കിയല- 
ങ്കോലമാക്കാതരുള്‍ പുരിവായ്‌. 
പുലന്‍ അറ്റു-അഹംകാരം ഇല്ലാതായി; പൊറികള്‍ അറ്റു-ജ്ഞാനേന്ദ്രി 
യങ്ങള്‍ ഇല്ലാതായി; പരിപൂരണ പോതം-പരിപൂര്‍ണ ബോധമായി; പുകന്‍റ-വാ 
ഴ്ത്തപ്പെടുന്ന; പുത്തേള്‍-ദൈവത്തില്‍; ഉലകറ്റു- പ്രപഞ്ചം ഇല്ലാതായി; ഉടലോ 
ടുയിരുമുള്ളംഏ-ദേഹം, പ്രാണന്‍, ചിത്തം എന്നിവ ഒടുങ്കുമിടംകൊടു-വി 
സ്തൃതമാകുന്ന അനുഭവസ്ഥിതികൊണ്ട്‌; ഉരുമ്പ്‌-ആഗ്രഹം; ഒഴിന്തു-പൂര്‍ണ 
മായി മാറി; നിലൈ പെറ്റു-കേവലാനുഭവ സ്ഥിതി വന്ന്‌; നിരഞ്ചനമാം-യാ 
തൊരു കളങ്കവുമില്ലാത്ത; നിരുപാതിക-ഉപാധിരഹിതമായ; നിത്തരങ്കക്കടലേ 
-അലയില്ലാത്ത സമുദ്രമേ, അലൈപൊങ്കി-ദൃശാവിര്‍ഭാവരുപത്തിലുള്ള തിര 
പൊങ്ങി; അടങ്കി-അതു ലയിച്ച്‌; മടങ്കി-വീണ്ടും പൊന്തി; അലങ്കോലമാ 
ക്കാത്-അഖണ്ഡാനുഭവത്തെ കോലാഹലമയമാക്കാതെ; അരുള്‍ പുരിവായ്‌- 
കാരുണ്യം വര്‍ഷിക്കുക. 
അഹങ്കാരമില്ലാതായി, ജ്ഞാനേന്ദ്രിയങ്ങളില്ലാതായി പരിപൂര്‍ണ ബോധ 
മായി വാഴ്ത്തപ്പെടുന്ന ദൈവത്തില്‍ പ്രപഞ്ചമില്ലാതായി ദേഹം, പ്രാണന്‍, 
ചിത്തം എന്നിവ വിസ്മൃതമാകുന്ന അനുഭവസ്ഥിതി കൊണ്ട്‌ ആഗ്രഹം 
പൂര്‍ണമായി മാറി കേവലാനുഭവസ്ഥിതി വന്നു യാതൊരു കളങ്കവുമില്ലാത്ത 
ഉപാധിരഹിതമായ അലയില്ലാത്ത സമുദ്രമേ, ദൃശ്യാവിര്‍ഭാവരുപത്തിലുള്ള 
തിര പൊങ്ങി അതു ലയിച്ചു വീണ്ടും പൊന്തി അഖണ്ഡാനുഭവത്തെ കോലാ 
ഹലമാക്കാതെ കാരുണ്യം വര്‍ഷിക്കുക. 


നിത്തരങ്കക്കടലേ 

നിര്‍വികല്‍പസമാധിയിലെ അഖണ്ഡബോധാനുഭവമാണ്‌ വിവരിച്ചിരി 
ക്കുന്നത്‌. അവിടെ അഹങ്കാരമോ ഇന്ദ്രിയങ്ങളോ ദേഹം, പ്രാണന്‍, ചിത്തം 
എന്നിവയോ ഉണ്ടായിരിക്കുന്നില്ല. അതുകൊണ്ടുതന്നെ പ്രപഞ്ചാനുഭവം പാടെ 
മാഞ്ഞുമറയുന്നു എന്നു തീര്‍ച്ചയാണല്ലോ. അലയില്ലാത്ത സമുദ്രംപോലെ 
ആനന്ദഘനമായ അഖണ്ഡബോധസ്ഥിതിയാണ്‌ അവിടത്തെ അനുഭവം. 
അതില്‍ മായ ഉണ്ടാക്കിയഴിക്കുന്ന കാഴ്ചകളാണു സൃഷ്ടി പ്രളയങ്ങളെല്ലാം. 
ആവര്‍ത്തിച്ചുള്ള ഈ സൃഷ്ടിപ്രളയ പ്രരകിയ നിമിത്തം അഖണ്ഡബോധം 
ഇളകിമറിയുന്നതായി വെറുതേ തോന്നാനിടവരുന്നു. ഈ മായാമോഹം ഇനി 
വരാന്‍ ഇടയാകരുതെന്നാണു പ്രാര്‍ഥിച്ചിരിക്കുന്നത്‌. 


6. വായിര്‍കുടമെന്ന വരമ്പിലെ 

വക്കടലിര്‍ പടിന്തങ്കുമിങ്കും 

നായികടേതിനും നട്ടംതിരിയാ- 
തനുക്കിരകം നല്‍കിടുവായ്‌ 

പായും മിരുകമും പരചും പടര്‍- 
പൊങ്കരവിന്‍ പടമും ചടൈയിര്‍ 

ചായും ചിറു പിറൈയും ചരണങ്കളും 
ചര്‍വം ചരണ്‍ പുരിവാം. 


490 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്മുര്ണഷ്യാഖ്യാനം - ഭാഗം 7 


വായിര്‍ കുടം-വായില്ലാത്ത കുടം; എന്ന വരമ്പിലെ-എന്നപോലെ; അക്ക 
ടലിര്‍-കരണകാണാനില്ലാത്ത സച്ചിദാനന്ദസമുദ്രത്തില്‍; പടിന്തങ്കുമിങ്കും-അ 
കപ്പെട്ടിട്ടും അങ്ങുമിങ്ങും; നായികള്‍ ഏതിനും-നായ്ക്കള്‍ എന്ന മാതിരി; 
നട്ടംതിരിയാതെ-അലഞ്ഞുതിരിയാന്‍ ഇടയാകാതേ; അനുക്കിരകം-അനു 
ഗ്രഹം; നല്‍കിടുവായ്‌-നല്‍കിയാലും; പായും-ഓടി നടക്കുന്ന; മിരുകമും- 
മാനും; പരചും-പരശുവും; പടര്‍പൊങ്കരവിന്‍പടമും-പടര്‍ന്നു പൊങ്ങുന്ന 
പാമ്പിന്റ പത്തിയും; ചടൈയിര്‍-ജടയില്‍; ചായും ചിറുപിറൈയും-ഒളിഞ്ഞി 
രിക്കുന്ന ചന്ദ്രക്കലയും; ചരണങ്ങളും-കാലടികളും; ചര്‍വം-എല്ലാം; ചരണ്‍ 
പുരിവാം-ഞങ്ങള്‍ക്കഭയമായി ഭവിക്കട്ടെ. 
വായില്ലാത്ത കുടം എന്നപോലെ കരകാണാനില്ലാതത സച്ചിദാനന്ദ സമു 
ദ്രത്തില്‍ അകപ്പെട്ടിട്ടും അങ്ങുമിങ്ങും നായ്ക്കള്‍ എന്ന മാതിരി അലഞ്ഞു 
തിരിയാന്‍ ഇടയാകാതെ അനുഗ്രഹം നല്‍കിയാലും. ഓടി നടക്കുന്ന മാനും 
പരശുവും പടര്‍ന്നുപൊങ്ങുന്ന പാമ്പിന്റെ പത്തിയും ജടയില്‍ ഒളിഞ്ഞിരി 
ക്കുന്ന ചന്ദ്രക്കലയും കാലടികളും എല്ലാം ഞങ്ങള്‍ക്കഭയമായി ഭവിക്കട്ടെ. 


വായിര്‍കുടമെന്ന വരമ്പിലെ 


ജീവന്‍സമുദ്രത്തില്‍ കിടക്കുന്ന വായില്ലാക്കുടംപോലെയാണ്‌. വായി 
ല്ലാക്കുടം സമുദ്രത്തില്‍ കിടന്നാലും സമുദ്രജലമുള്‍ക്കൊള്ളാതെ ഉപരിതല 
ത്തില്‍ അലഞ്ഞുതിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ ജീവന്‍ സച്ചി 
ദാനന്ദ സമുദ്രമായ ര്രഹ്മത്തില്‍ നിലകൊണ്ടിട്ടും ആ സത്യം ഉള്‍ക്കൊള്ളാന്‍ 
കഴിയാതെ നായ്ക്കളെപ്പോലെ വിഷയങ്ങളുടെ പിന്നാലെ അലഞ്ഞുതിരിഞ്ഞു 
കൊണ്ടേയിരിക്കുന്നു. ഈ സ്ഥിതി മാറിക്കിട്ടാന്‍ അനുഗ്രഹിക്കണമെന്നാണപേ 
ക്ഷിച്ചിരിക്കുന്നത്‌. 


7. പുരിവായിര്‍ പുതൈന്തും മുന്നം പൊന്‍- 
മലൈയൈ ചിലൈയായ്‌ കുനിത്തുപൂട്ടി 
പുരമൂന്‍റു മെരിത്ത പിരാന്‍ ഉമ്പര്‍ തമ്പിരാന്‍ 
എമ്പെരുമാന്‍ പൊതുവായ്‌ 
പുരിയുന്നടനമ്പുവിയിര്‍ പുലൈ നായിനേന്‍ 
അംപുതിയിറ്റിരൈപോറ്റിരിയുമ- 
ചകന്മായൈ ചിക്കിതെരിന്തിലന- 
ന്തോ! ചെമ്മേ നിയനേ! 
പുരിവായിര്‍-ത്രിപുരന്മാരുടെ പുരത്തിനു വെളിയില്‍; പുതൈന്തു-മറ 
ഞ്ഞുനിന്ന്‌; മുന്നം-മുന്‍പ്‌; പൊന്‍മലൈസൈ-സ്വര്‍ണപര്‍വതമായി മേരുവിനെ; 
ചിലൈയായ്‌ -വില്ലാക്കി; കുനിത്തുപൂട്ടി-കു ലച്ചു ഞാണ്‍ കെട്ടി; പുര 
മൂന്‍റു-മൂന്നു പുരങ്ങളെയും; എരിത്ത പിരാന്‍-എരിച്ചു ചാമ്പലാക്കിയ ഭഗ 
വാന്‍; ഉമ്പര്‍തമ്പിരാന്‍-ദേവദേവനായ; എമ്പെരുമാന്‍-എന്റെ ശിവന്‍; പൊതു 
വായ്‌ നടനം പുരിയും-എല്ലാര്‍ക്കും കാണത്തക്കവണ്ണം തെളിഞ്ഞു വിളങ്ങുന്ന; 
പുവിയിര്‍-അരുമാനൂര്‍ ദേശത്ത്‌; പുലൈനായിനേന്‍-ദാസനായ ഞാന്‍; അംപു 


തേവാരച്ഛചതികങ്കള്‍ 491 





തിയിൽ തിരൈപോല്‍ തിരിയും-സമുദ്രത്തിലെ തിരപോലെ വന്നും പോയു 

മുഴലുന്നു; അചകന്മായൈ-ആ ജഗന്മായയുടെ; ചിക്കിതെരിന്തിലന്‍-തിരച്ചി 

ലിന്റെ രഹസ്യമറിയുന്നില്ല; അന്തോ-ആശ്ചര്യം; ചെമ്മേനിയനേ-ചുവന്ന ശരീ 

രത്തോടുകൂടിയ ദേവ (രക്ഷിച്ചുകൊണ്ടാലും). 

ത്രിപുരന്മാരുടെ പുരത്തിനു വെളിയില്‍ മറഞ്ഞു നിന്നു മുന്‍പ്‌ സ്വര്‍ണ 

പര്‍വതമായ മേരുവിനെ വില്ലാക്കി കുലച്ചു ഞാണ്‍കെട്ടി മൂന്നു പുരങ്ങളെയും 
എരിച്ചു ചാമ്പലാക്കിയ ഭഗവാന്‍ ദേവദേവനായ എന്റെ ശിവന്‍ എല്ലാര്‍ക്കും 
കാണത്തക്കവണ്ണം തെളിഞ്ഞു വിളങ്ങുന്ന അരുമാനൂര്‍ദേശത്തു ദാസനായ 
ഞാന്‍ സമുദ്രത്തിലെ തിരപോലെ വന്നുപോയുമുഴലുന്നു. ആ ജഗന്മായയുടെ 
തിരിച്ചിലിന്റെ രഹസ്യം അറിയുന്നില്ല. ആശ്ചര്യം. ചുവന്ന്‌ ശരീരത്തോടു 
കൂടിയ ദേവ, രക്ഷിച്ചുകൊണ്ടലും 


8. ചെമ്മേനി ചിവപെരുമാന്‍ ചിരമാലൈ- 
യണിന്തു ചെങ്കോല്‍ ചെലുത്തി 
ചെമ്മാന്തരംവേരറുത്തിടുവോന്‍റിരുമന്തിരാല്‍ 
ചിത്തചയം പെറലാം 
പെമ്മാന്‍ പിണക്കാടനെന്‍റും പെരും 
പിത്തനെന്റും പെരിയോര്‍ പെയരി- 
ട്ടിമ്മാനിടവീട്ടിലണഞ്ചുമുയ്യും വകൈ- 
യെങ്ങനന്തോയിയമ്പായ്‌. 
ചെമ്മേനി-ചുവന്നുസുന്ദരരുപനായ; ചിവപെരുമാന്‍-പരമശിവന്‍; തിര 
മാലൈയണിന്തു-ശിരസ്സുകള്‍ കോര്‍ത്തു മാലയുണ്ടാക്കി ധരിച്ച്‌; ചെങ്കോല്‍ 
ചെലുത്തി-ജഗത്തിനെ രക്ഷിച്ച്‌; തിരുമന്തിരാല്‍-ദിവ്യമന്ത്രമായ സ്വനാമം 
കൊണ്ട്‌; ചെമ്മാന്തരം വേരറുത്തിടുവോന്‍-പുനര്‍ജന്മമില്ലാതാക്കുന്നവന്‍; 
ചിത്തചയം പെറലാം-ചിത്തജയം അനുഗ്രഹിച്ചരുളണം; പെമ്മാന്‍-ലോകനാ 
ഥനെന്നും; പിണക്കാടനെന്‍റും-ശ്മശാനവാസിയെന്നും; പെരും പിത്ത 
നെന്‍റും-വലിയ പിത്തിലാട്ടക്കാരനെന്നും; പെരിയോര്‍-സത്യദര്‍ശികള്‍; പെയ 
രിട്ട-വിളിക്കുന്ന ഭഗവന്‍; ഇമ്മാനിട വീട്ടിൽല്‍-ഈ മനുഷ്യലോകത്ത്‌; അണഞ്ചു 
മുയ്യും വകൈ-എത്തി രക്ഷപ്പെടുന്ന മാര്‍ഗം; ഇയമ്പായ്‌-അരുളിച്ചെയ്താലും; 
അന്തോ-ആശ്ചര്യം. 
ചുവന്നു സുന്ദരരുപനായ പരമശിവന്‍ ശിരസ്സുകള്‍ കോര്‍ത്തു മാലയു 
ണ്ടാക്കി ധരിച്ച്‌ ജഗത്തിനെ രക്ഷിച്ചു. ദിവ്യമന്ത്രമായ സ്വനാമം കൊണ്ടു 
പുനര്‍ജന്മം ഇല്ലാതാക്കുന്നവന്‍ ചിത്തജയം അനുഗ്രഹിച്ചരുളണം. ലോകനാ 
ഥനെന്നും ശ്മശാനവാസിയെന്നും വലിയ പിത്തലാട്ടക്കാരനെന്നും സത്യദര്‍ശി 
കള്‍ വിളിക്കുന്ന ഭഗവന്‍, ഈ മനുഷ്യ ലോകത്ത്‌ എത്തി രക്ഷപ്പെടുന്ന മാര്‍ഗം 
അരുളിച്ചെയ്താലും. ആശ്ചര്യം! 


9. ഇയനമ്പും പതമും പൊരുളുമിറൈയിന്‍റി- 
യിറൈയോനിരുക്കുമിന്ത 


492 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്മുരീണഷ്യാക്യെൊനം - ഭാഗം 7 
വിയപ്പും വെളിവാനതെങ്ങാന്‍ വിളൈയാത 
വിളൈയും വിതിയെങ്കൊലൊ 
ചെയിക്കും വഴിയെങ്ങനെങ്കള്‍ ചെമ്പൊര്‍- 
ചോതിയേ! ചെതച്ചെരുക്കറുക്കും- 
തയൈക്കെന്ന കൈമാറു ചെയ്വേന്‍റയാ 
വാരിതിയേ തരമിറ്റമിയേന്‍. 
ഇയനമ്പും-ഉച്ചരിക്കുന്ന; പതമും-വാക്കും; പൊരുളും-അതിന്റെ താത്പ 
ര്യവും; ഇറൈയിന്‍റി-അല്‍പം പോലും സ്പര്‍ശിക്കാതെ; യിറൈയോന്‍- 
സര്‍വത്ര നിറയുന്നവനായി; ഇരുക്കും-സ്ഥിതിചെയ്യുന്ന ഭഗവന്‍; വിയപ്പും- 
ആശ്ചര്യകരമായ; വെളിവാനത്-ആകാശമായി ഭവിച്ചത്‌; എങ്ങന്‍-എങ്ങനെ; 
വിളൈയാത-യഥാര്‍ഥത്തില്‍ അതായിത്തീരാതെ; വിളൈയും-അതുണ്ടെന്നു 
തോന്നിക്കുന്ന; വിതി-വിധം; എങ്കൊലോ-എന്താണ്‌; ചെയിക്കും വഴി-ഈ 
മായയെ ജയിക്കാനുള്ള ഉപായം; എങ്ങന്‍-എങ്ങനെ; എങ്കള്‍-ഞങ്ങളുടെ; 
ചൊമ്പൊര്‍ ചോതിയേ-ചെമ്പൊന്‍വിളക്കെ; ചെന്മച്ചെറുക്കറുക്കും-ജന്മദുഃഖ 
മില്ലാതാക്കുന്ന; തയൈക്കെന്ന-ദയക്കെന്താണ്‌; കൈമാറു ചെയ്വേന്‍-പ്രതി 
ഫലം തരേണ്ടത്‌; തയാവാരിതിയേ-കാരുണ്യക്കടലേ; തരമിറ്റമിയേന്‍-ഇതാ 
ഞാന്‍ അശരണനായി വലയുന്നു. 
ഉച്ചരിക്കുന്ന വാക്കും അതിന്റെ താത്പര്യവും അല്‍പംപോലും സ്പര്‍ശി 
ക്കാതെ സര്‍വത്ര നിറയുന്നവനായി സ്ഥിതി ചെയ്യുന്ന ഭഗവാന്‍ ആശ്ചര്യകര 
മായ ആകാശമായി ഭവിച്ചത്‌ എങ്ങനെ? യഥാര്‍ഥത്തില്‍ അതായിത്തീരാതെ 
അതുണ്ടെന്നു തോന്നിക്കുന്നവിധം എന്താണ്‌? ഈ മായയെ ജയിക്കാനുള്ള 
ഉപായം എങ്ങനെ? ഞങ്ങളുടെ ചെമ്പൊന്‍വിളക്കേ, ജന്മദുഃഖമില്ലാതാക്കുന്ന 
ദയക്കെന്താണു പ്രതിഫലം തരേണ്ടത്‌? കാരുണ്യക്കടലേ, ഇതാ ഞാന്‍ അശ 
രണനായി വലയുന്നു. 


വിയപ്പും വെളിവാനതെങ്ങന്‍? 


ശുദ്ധബോധസ്വരൂപമായ ബ്രഹ്മം വാക്കിനും മനസ്സിനും അതീതമാണ്‌. 
അങ്ങനെയുള്ള വസ്തുവില്‍ അതിനൊരു മാറ്റവും വരുത്താതെയാണ്‌ ആകാ 
ശാദിക്രമത്തില്‍ ഭൂതദൃശ്യങ്ങള്‍ കാണപ്പെടുന്നത്‌. അതുകൊണ്ടാണല്ലോ 
സൃഷ്ടി ത്രഹ്മവിവര്‍ത്തമാണെന്നു കരുതപ്പെടുന്നത്‌. ആകാശമാകട്ടെ ശബ്ദ 
ഗുണത്തോടുകൂടിയതാണ്‌. ശബ്ദ ഗുണകമായ ആകാശം ശബ്ദരഹിതമായ 
വസ്തുവില്‍ നിന്നെങ്ങനെയുണ്ടായി? അഹോ മായയുടെ അത്ഭുത്പ്രകടനം. 
ഈ മായയെ ഭഗവത്കാരുണ്യംകൊണ്ടല്ലാതെ എങ്ങനെ ജയിക്കാന്‍? 


10. തമിയേന്‍ തപം ചെയ്തറിയേന്‍ ചപാ- 
നായകര്‍ ചന്നിതിക്കേ തിനമും 
കവിയേന്‍ കഴല്‍ കണ്ടു കൈകൂപ്പി കടൈ- 
ക്കണ്ണീര്‍ വാര്‍ത്തു കനിന്തുമിലേന്‍ 
നവിന്‍മാലൈ പുനൈന്തുമിലേന്‍ നാല്‍വര്‍ 
നാവലര്‍ ചൂടും തിരുവടിക്കം- 


തേവ്വാരച്ഛതികങ്കള്‍ 493 





പുവിമീതെനൈയേ വകുത്തായ്‌ പുലൈനായേന്‍ 
പിഴൈപ്പതെങ്ങന്‍ പുകല്വായ്‌. 


തമിയേന്‍-അഗതിയായ ഞാന്‍; തപം ചെയ്തറിയേന്‍-തപസ്സു ചെയ്തു 
ഭഗവാനേ അറിയാന്‍ യത്നിച്ചില്ല; ചപാനായകര്‍-ദേവസഭയുടെ നാഥനായ 
അങ്ങയുടെ; ചന്നിതിക്കേ-സന്നിതിയിലേക്കു; തിനവും-ദിവസേന; കവി 
യേന്‍-എത്താന്‍ ചിന്തിച്ചില്ല; കഴല്‍കണ്ട്‌-കാലടിദര്‍ശിച്ച്‌, കൈകുപ്പി-വണങ്ങി; 
കടൈക്കണ്ണീര്‍ വാര്‍ത്ത്‌ -കടക്കണ്ണീരു പൊഴിച്ച്‌; കനിന്തുമിലേന്‍-മനസ്സലി 
ഞ്ഞതുമില്ല; നാവിന്‍ മാലൈ-നാമാവലി കോര്‍ത്ത മാല; പുനൈന്തുമിലേന്‍- 
രചിച്ചു ജപിച്ചുമില്ല; നാല്‍വര്‍-അപ്പര്‍, സംബന്ധര്‍, സുന്ദരമൂര്‍ത്തി, മാണിക്യ 
വാചകര്‍ എന്നീ നാലു; നവലര്‍-കവികളും; ചൂടും-മനസ്സില്‍ പ്രതിഷ്ഠിച്ചി 
ട്ടുള്ള; തിരുവടിക്ക്‌-ഭഗവാന്‍; അംപുവിമീത്‌-സുന്ദരമായ ഈ ഭൂലോകത്ത്‌; 
എനൈയേ-എന്നെ; വകുത്തായ്‌-ഇതാ അര്‍പ്പിക്കുന്നു; പുലൈനായേന്‍-അ 
ടിമയായ ഞാന്‍; പിഴൈപ്പത്‌ എങ്ങന്‍-രക്ഷപ്രാപിക്കുന്ന തെങ്ങനെ; 
പുകല്വായ്‌-അരുളിച്ചെയ്താലും. 
അഗതിയായ ഞാന്‍ തപസ്സുചെയ്തു ഭഗവാനെ അറിയാന്‍ യത്നിച്ചില്ല. 
ദേവസഭയുടെ നാഥനായ അങ്ങയുടെ സന്നിധിയിലേക്കു ദിവസേന എത്താന്‍ 
ചിന്തിച്ചില്ല. കാലടി ദര്‍ശിച്ചു വണങ്ങി കടക്കണ്ണീരുപൊഴിച്ച്‌ മനസ്സലിഞ്ഞ 
തുമില്ല. നാമാവലി കോര്‍ത്തു മാല രചിച്ചു ജപിച്ചുമില്ല. അപ്പര്‍, സംബന്ധര്‍, 
സുന്ദരമൂര്‍ത്തി, മാണിക്യവാചകര്‍ എന്നീ നാലു കവികളും മനസ്സില്‍ പ്രതി 
ഷ്ഠിച്ചിട്ടുള്ള ഭഗവാനു സുന്ദരമായ ഈ ഭൂലോകത്ത്‌ എന്നെ ഇതാ അര്‍ പ്പി 
ക്കുന്നു. അടിമയായ ഞാന്‍ രക്ഷപ്രാപിക്കുന്നതെങ്ങനെ; അരുളിച്ചെയ്താലും. 


പതികം - 3 


1. ഓമാതിയില്‍ നിര്‍കും പൊരുള്‍ നീതാനുലകെങ്കും 

താമാകി വളര്‍ന്തോങ്കിയ ചാമാനിയ തേവേ 

വിയോമാനലപുനീരൊലിയോടാവിവിളക്കോ- 

ടാമതനു വാരായി നമുക്കായമിതാമേ. 

ഓമാതിയില്‍-“ഓം' മുതലായ മന്ത്രങ്ങള്‍ വഴി; നിര്‍കും പൊരുള്‍-അറി 
യപ്പെടുന്ന സത്യമായ ബ്രഹ്മം; ഉലകെങ്കും-ഈ ലോകമെങ്ങും; താമാകി- 
താന്‍മാത്രമായി; വളര്‍ന്തോങ്കിയ-വളര്‍ന്നു പെരുകിയ; ചാമാനിയ-തുല്യമായ 
നിലകൈക്കൊണ്ട; തേവേ-ദേവ; വിയോമാനല പുനീരൊലിയോട്‌-ആകാശം, 
അഗ്നി, ഭൂമി, വെള്ളം, വായു എന്നീ പഞ്ചഭുതങ്ങളോടൊപ്പം; ആവിവിളക്കോ 
ട്-ജീവനാകുന്ന ദ്രഷ്ടാവിനെ കൂട്ടിച്ചേര്‍ത്ത്‌; ആ മാതനു-ആ വലിയ ദേഹം; 
വാരായി-ഇനി എനിക്കു വരാതിരിക്കണം; നമുക്ക്‌-ഈ ഭക്തന്‍; ആയം ഇതാ 
മേ-നേട്ടം ഇതുമാത്രം മതി. 

“ഓം” മുതലായ മന്ത്രങ്ങള്‍വഴി അറിയപ്പെടുന്ന ബ്രഹ്മം, ഈ ലോക 
മെങ്ങും താന്‍ മാത്രമായി വളര്‍ന്നു പെരുകിയതുമായ നില കൈക്കൊണ്ട 
ദേവാ! ആകാശം, അഗ്നി, ഭൂമി, വെള്ളം, വായു എന്നീ പഞ്ചഭുതങ്ങളോടൊപ്പം 
ജീവനാകുന്ന ദ്രഷ്ടാവിനെകൂട്ടിച്ചേര്‍ത്ത്‌ ആ വലിയ ദേഹം ഇനി എനിക്കുവ 
രാതിരിക്കണം. ഈ ഭക്തനു നേട്ടം ഇതു മാത്രം മതി. 


494 


ശ്രീനാരായണ ഗുര്യദേവക്യതികള്‍ സന്ധ്ുര്‍ണവ്യാഖ്യമന്൦ം - ഭാഗം 7 





ആമോതമുമാമിന്ത മകാമന്തിരമിതൊന്റും 

നാമാതു നമുക്കിന്റരുളായോ നമൈയാളും 
കോമാനരുളും കൊണ്ട കുഴാം കൂവിയെണൈന്താ- 
ലാമോതമുമാമിന്ത മകാമന്തിരമുമെല്ലാം. 


ആമോതമും ആം-അത്യധികമായ സന്തോഷത്തിനു വകയുണ്ട്‌; ഇന്ത 


മകാമന്തിരം-“ഓം'കാരമെന്ന ഈ മഹാമന്ത്രം; ഇതൊന്റും-ഇതൊന്ന്‌; നാമാ 
തു-സരസ്വതീദേവി; നമുക്ക്‌-ഈ ഭക്തന്‍; ഇന്റ്‌ അരുളായോ-ഇന്നു തന്ന്‌ അനു 
ഗ്രഹിക്കുകില്ലേ; നമൈ-നമ്മെ; ആളും-രക്ഷിക്കുന്ന; കോമാന്‍-പ്രഭുവിന്റെ; 
അരുളുംകൊണ്ട-കൃപയ്ക്കു പാത്രമായ; കുഴാം-ഭക്തന്മാരുടെ കൂട്ടം; കൂവിയ 
ണൈന്താല്‍--ഈ മന്ത്രം ഉറക്കെ ഉച്ചരിച്ചൊരുമിച്ചാല്‍; ആമോതമും ആം-അ 
ത്ൃധികമായ ആനന്ദത്തിനു വകയുണ്ടാകും; ഇന്തമകാമന്തിരമും എല്ലാം-ഈ 
മഹാമന്ത്രവും അതോടെ സഫലമാകും. 


അത്യധികമായ സന്തോഷത്തിനു വകയുണ്ട്‌. “ഓം'കാരമെന്ന ഈ മഹാ 


മന്ത്രം ഇതൊന്നു സരസ്വതീദേവി ഈ ഭക്തന്‍ ഇന്നു തന്നനുഗ്രഹിക്കുകില്ലേ? 
നമ്മെ രക്ഷിക്കുന്ന പ്രഭുവിന്റെ കൃപയ്ക്കു പാത്രമായ ഭക്തന്മാരുടെ കൂട്ടം 
ഈ മന്ത്രം ഉറക്കെ ഉച്ചരിച്ചൊരുമിച്ചാല്‍ അത്യധികമായ ആനന്ദത്തിനു വക 
യുണ്ടാകും. ഈ മഹാമന്ത്രവും അതോടെ സഫലമാകും. 


3. 


എല്ലാ ഉയിരും നിന്നുരുവെല്ലാ ഉടലും നീ 

എല്ലാ ഉലകും നിന്‍ കളിയല്ലാതവൈയില്ൈ, 
പൊല്ലാതനവെല്ലാം പൊടിചെയ്താണ്ടരുള്‍ പൂവിറ്‌ 
പല്ലാരുയിരാളും പരതേവേ, ചുരകോവേ. 


എല്ലാ ഉയിരും-എല്ലാ ജീവനും; നിന്നുരു-നിന്റെ സ്വരൂപം; എല്ലാ ഉടലും 


നീ-എല്ലാ ദേഹങ്ങളും നീ തന്നെ; എല്ലാ ഉലകും-സമസ്ത ലോകവും; നിന്‍ക 
ളി-നിന്റെ ലീല; അല്ലാതവൈ-അങ്ങല്ലാത്ത യാതൊന്നും; ഇല്ലൈ-ഇല്ലതന്നെ; 
പൊല്ലാതനവെല്ലാം-ദോഷങ്ങളായുള്ളതെല്ലാം; പൊടിചെയ്ത്‌-ഇല്ലാതാക്കി; 
ആണ്ടരുള്‍-രക്ഷിച്ചനുഗ്രഹിച്ചാലും; പൂവിറ്‌-ഭൂമിയില്‍; പല്ലാരുയിരാളും-എല്ലാ 
ജീവന്മാര്‍ക്കും ആശ്രയമായിട്ടുള്ള പരതേവേ-പരദൈവമേ; ചുരകോവേ-ദേവ 
ദേവ (രക്ഷിച്ചനുഗ്രഹിച്ചാലും). 


എല്ലാ ജീവനും നിന്റെ സ്വരൂപം. എല്ലാ ദേഹങ്ങളും നീതന്നെ. സമ 


സ്തലോകവും നിന്റെ ലീല. അങ്ങല്ലാത്ത യാതൊന്നും ഇല്ലതന്നെ. ദോഷ 
ങ്ങളായുള്ളതെല്ലാം ഇല്ലാതാക്കി രക്ഷിച്ചനുഗ്രഹിച്ചാലും. ഭൂമിയില്‍ എല്ലാ ജീവ 
ന്മാര്‍ക്കും ആശ്രയമായിട്ടുളള പരദൈവമേ, ദേവദേവ, രക്ഷിച്ചനുഗഹിച്ചാലും. 


എല്ലാം ബ്രഹ്മമയം എന്ന ഉപനിഷത്സിദ്ധമായ അദ്വൈതസത്യമാണു 


മനോഹരമായി ഈ പാട്ടില്‍ വിവരിച്ചിരിക്കുന്നത്‌. 


4. 


കോവേറു പിരാനേ, കുറിയറ്റോങ്കി വിളങ്കും 
മൂവേഴുലകും മോന്തുമെഴും മോനവിളക്കേ, 
പൂവേറുപിരാനു നെടുമാലും പൊടികാണാ- 
തവേചര്‍കളാനാരുരുവാരോരറിവാരോ. 


ഭതേവാരച്ഛചതികങ്കള്‍ 


495 


കോവേറു പിരാനേ-കാളപ്പുറത്തുകയറി സഞ്ചരിക്കുന്ന ഭഗവാനേ; കുറി 
യറ്റ്‌-അരുപനായി; ഓങ്കിവിളങ്കും- എല്ലായിടത്തും നിറഞ്ഞുവിളങ്ങുന്ന; മുവേ 
ഴുലകും-സമസ്തപ്രപഞ്ചവും; മോന്തുമെഴും-ഒഴിഞ്ഞുമാറിത്തെളിയുന്ന; മോന 
വിളക്കേ-ധ്വനിയടങ്ങിയ പ്രകാശമേ; പൂവേറുപിരാനും-പത്മാസനനായ 
ബ്രഹ്മാവും; നെടുമാലും-മഹാവിഷ്ണുവും; പൊടികാണാത്‌- കണ്ടെത്താതി 
രിക്കെ; ആവേചര്‍കള്‍ ആനാര്‍-ശിവഭക്തിയില്‍ മുഴുകി ഭാവസമാധിയിലെത്തു 
ന്നവര്‍; ആരോര്‍-ആരൊക്കെയാണോ; ഉരു അറിവാരോ-അവര്‍ നിന്റെ യഥാര്‍ഥ 
സ്വരൂപം കണ്ടെത്തും. 


കാളപ്പുറത്തുകയറി സഞ്ചരിക്കുന്ന ഭഗവാനേ, അരൂപനായി എല്ലായി 


ടത്തും നിറഞ്ഞുവിളങ്ങുന്ന, സമസ്ത പ്രപഞ്ചവും ഒഴിഞ്ഞുമാറിത്തെളിയുന്ന 
ധ്വനിയടങ്ങിയ പ്രകാശമേ, പത്മാസനനായ ബ്രഹ്മാവും മഹാവിഷ്ണുവും 
കണ്ടെത്താതിരിക്കെ ശിവഭക്തിയില്‍ മുഴുകി ഭാവസമാധിയിലെത്തുന്നവര്‍ 
ആരൊക്കെയാണോ അവര്‍ നിന്റെ യഥാര്‍ഥ സ്വരൂപം കണ്ടെത്തും. 


5. 


വാരോ വരൈയോ വാരിതിയോ വാനവർ ചേരും- 
താരോ തരൈയോ തണ്‍മലരോ തര്‍പരനേ 
യാരോ നീരറിയേനടിനായേനരുള്‍വായേ 
നീരാറണിവോനേ നിതമാള്‍വായ്‌ നിമ്മലനേ. 


വാരോ-കാര്‍മേഘമോ; വരൈയോ-പര്‍വതമോ; വാരിതിയോ-സമു 
ദ്രമോ; വാനവർ ചേരും താരോ-ദേവന്മാരുടെ ആവാസസ്ഥാനമോ; തരൈ 
യോ-ഭൂമിയോ; തണ്‍മലരോ-ഭംഗിയുള്ള പുഷ്പമോ; തര്‍പരനേ-കേവലസ്വ 
രൂപിയായ ഭഗവാനേ; യാരോ നീ-നീയാരാണ്‌; അറിയേന്‍-ഞാന്‍ അറിയു 
ന്നില്ല; അടിനായേന്‍-ഞാനിതാ അങ്ങയെ ആശ്രയിക്കുന്നു; അരുള്‍വായേ- 
കാത്തുകൊണ്ടാലും; നീരാറണിവോനേ-അല്ലയോ ഗംഗാധര; നിമ്മലനേ-ശുദ്ധ 
രൂപ; നിതമാള്‍വായ്‌-എപ്പോഴും കാത്തുകൊണ്ടാലും. 


കാര്‍മേഘമോ പര്‍വതമോ സമുദ്രമോ ദേവന്മാരുടെ ആവാസസ്ഥാനമോ 


ഭൂമിയോ ഭംഗിയുള്ള പുഷ്പമോ കേവലസ്വരുപിയായ ഭഗവാനേ, നീയാരാണ്‌? 
ഞാന്‍ അറിയുന്നില്ല. ഞാനിതാ അങ്ങയെ ആശ്രയിക്കുന്നു. കാത്തുകൊണ്ടാ 
ലും. അല്ലയോ ഗംഗാധര, ശുദ്ധരൂപ, എപ്പോഴും കാത്തുകൊണ്ടാലും. 


ഈ ലോകത്ത്‌ എല്ലാമായിക്കാണുന്നതു ഭഗവാന്‍തന്നെയാണെന്നും 


എല്ലാറ്റിലും ഈശ്വരബുദ്ധി ശീലിക്കണമെന്നും താത്പര്യം. 


6. 


നിമലാ, നിത്തിയനേ, നിര്‍പയനേ, നിര്‍ക്കുണനേ 
അവമേ പുവി നായേനഴിയാതേ നിതമാള്‍വായ്‌ 
നമനൈക്കഴലാല്‍ കായ്ന്ത നടേചാ നമൈ നീയേ 
പുവിമീതരുള്‍വാരം പുരിവായേ പെരുമാനേ! 


നിമലാ-നിര്‍മലരുപ; നിത്തിയനേ-നിത്യസ്വരുപ; നിര്‍പയനേ-ഭയമില്ലാ 


ത്തവനേ; നിര്‍ക്കുണനേ-നിര്‍ഗുണ രൂപ; അവമേ-പാഴിലാംവണ്ണം; പുവി-ഭൂ 
മിയിൽ; നായേന്‍--നായെപ്പോലെ വിഷയങ്ങളുടെ പിന്നാലേ ഉഴലുന്നു; അഴി 
യാതെ-ജീവിതം നഷ്ടമാകാതെ; നിതം ആള്‍വായ്‌-എന്നും കാത്തുകൊ 


496 ശ്രീനാരായണ ഗുരുദേവക്ൃതികള്‍ സമ്വുര്‍ണയവ്യാഖ്യാനം - ഭാഗം 7 
ണ്ടാലും; നമനൈ-കാലനെ; കഴലാല്‍-പാദത്താല്‍; കായ്ന്ത-ചവിട്ടിക്കൊന്ന; 
നടേചാ-അല്ലയോ ശിവനേ; നമൈ-ഈ ഭക്തനെ; നീയേ-അങ്ങുതന്നെ; പുവി 
മീത്-ഈ ഭുമിയില്‍; അരുള്‍വാരം പുരിവായ്‌-കാരുണ്യം ചൊരിഞ്ഞനുഗ്രഹി 
ക്കുക; പെരുമാനേ-ദൈവമേ (അനുഗ്രഹിക്കുക). 

നിര്‍മലരുപ, നിത്യസ്വരുപ, ഭയമില്ലാത്തവനേ, നിര്‍ഗുണരുപ, പാഴിലാം 
വണ്ണം ഭൂമിയില്‍ നായെപ്പോലെ വിഷയങ്ങളുടെ പിന്നാലെ ഉഴലുന്നു. ജീവിതം 
നഷ്ടമാകാതെ എന്നും കാത്തുകൊണ്ടാലും കാലനെ പാദത്താല്‍ ചവിട്ടി 
ക്കൊന്ന അല്ലയോ ശിവനേ, ഈ ഭക്തനെ അങ്ങുതന്നെ ഭുമിയില്‍ കാരുണ്യം 
ചൊരിഞ്ഞനുഗ്രഹിക്കുക. ദൈവമേ അനുഗ്രഹിക്കുക. 


7. മാനേ മതിചുടും മറൈയോനേ, ചടൈയാടീ 
വാനോര്‍കള്‍ വണങ്കും വടിവേ വന്തരുള്‍വായേ; 
തേനേ, തെളിവേ, തീഞ്ചുവയേ, തിവ്വിയരസംത- 
ന്തോനേ, തുണൈയേ തൊന്‍മറൈ ഓരാറുണര്‍വോനേ. 


മാനേ മതിചൂടും-മാനും ചന്ദ്രക്കലയും ധരിക്കുന്ന; മറൈയോനേ-വേ 
ദപ്പൊരുളേ; ചടൈയാടി-മനോഹരമായി ഇളകുന്ന ജടയോടുകൂടിയവനേ; 
വാനോര്‍കള്‍-ദേവന്മാര്‍; വണങ്കും-അടികൂപ്പുന്ന; വടിവേ-സ്വരുപത്തോടുകു 
ടിയവനേ; വന്തരുള്‍വായേ-വേഗം വന്നെന്നെ കാത്തുകൊണ്ടാലും; തേനേ- 
തേന്‍പോലെ മാധുര്യത്തിനിരിപ്പിടമേ; തെളിവേ-കളങ്കമില്ലാത്തവനേ; തീഞ്ചു 
വയേ-മധുപോലെ മദിപ്പിക്കുന്നവനേ; തിവ്വിയരസം തന്താനേ-ദിവ്യാനന്ദം 
പകര്‍ന്നുതന്നവനേ; തൊന്‍മറൈ-ആദിവേദങ്ങളും; ഒരാറുണര്‍വോനേ-ആറു 
വേദാംഗങ്ങളും വാഴ്ത്തുന്നവനേ നീ തന്നെ ആശ്രയം. 


മാനും ചന്ദ്രക്കലയും ധരിക്കുന്ന വേദപ്പൊരുളേ, മനോഹരമായി ഇള 
കുന്ന ജടയോടുകൂടിയവനേ, ദേവന്മാര്‍ അടികൂപ്പുന്ന സ്വരൂപത്തോടുകൂടിയ 
വനേ, വേഗം വന്നെന്നെ കാത്തുകൊണ്ടാലും. തേന്‍പോലെ മാധുര്യത്തിനി 
രിപ്പിടമേ, കളങ്കമില്ലാത്തവനേ, മധുപോലെ മദിപ്പിക്കുന്നവനേ, ദിവ്യാനന്ദം 
പകര്‍ന്നുതന്നവനേ, ആദിവേദങ്ങളും ആറു വേദാംഗങ്ങളും വാഴ്ത്തുന്നവനേ, 
നീ തന്നെ ആശ്രയം. 


8. ഉണര്‍വാരറിവാരോരറിവായെങ്കുമിലങ്കും 
ഉണര്‍വേ, പോക്കുവൈയേ പോതവരമ്പിന്റിയ പൂവേ, 
പുനലേ, പുത്തമുതേ, വിത്തകമേ, വന്തരുണി- 
യനലേ, വെളിയേ, മാരുതമേ, മാനിലമേ, വാ. 


ഉണര്‍വാര്‍-അനുഭവിച്ചുണരുന്നവര്‍; അറിവാര്‍-അറിയുന്നവരായിത്തീ 
രുന്നു; ഓരറിവായ്‌-ഒരേ ബോധവസ്തുവായി; എങ്കുമിലങ്കും-എങ്ങും വിള 
ങ്ങുന്ന; ഉണര്‍വേ-അനുഭവസ്വരുപമേ; പോക്കുവൈയേ- എല്ലാറ്റിനെയും 
തന്നില്‍ ലയിപ്പിക്കുന്നവനേ; പോതവരമ്പിന്റിയ പൂവേ-അനന്തബോധസ്വരു 
പനായ പൂവേ, പുനലേ-ജലമേ, പുത്തമുതേ-പുതിയ അമൃതേ, വത്തകമേ- 
ജ്ഞാനസ്വരൂപ, നീ വന്തരുള്‍-നീ വന്നനുഗ്രഹിക്കുക; അനലേ-അഗ്നിയേ; 
വെളിയേ-ആകാശമേ; മാരുതമേ-കാറ്റേ; മാനിലമേ-വലിയ ഭൂമിയേ; വാ-വ 
ന്നെന്നെ അനുഗ്രഹിക്കുക. 


തേവാരച്ചതികങ്കള്‍ 497 





അനുഭവിച്ചുണരുന്നവര്‍ അറിയുന്നവരായിത്തീരുന്നു. ഒരേ ബോധവ 
സ്തുവായി എങ്ങും വിളങ്ങുന്ന അനുഭവ സ്വരൂപമേ, എല്ലാറ്റിനെയും തന്നില്‍ 
ലയിപ്പിക്കുന്നവനേ, അനന്തബോധസ്വരുപനായ പൂവേ, ജലമേ, പുതിയ അമൃ 
തേ, ജ്ഞാനസ്വരുപ, നീ വന്നനുഗ്രഹിക്കുക. അഗ്നിയേ, ആകാശമേ, കാറ്റേ, 
വലിയ ഭൂമിയേ, വന്നെന്നെ അനുഗ്രഹിക്കുക. 


9. വാവാ ചടയിര്‍ക്കങ്കൈ വളര്‍ക്കും മണിയേ, എന്‍ 
പാവായ്‌, മതിയേ, പങ്കയമേ, പന്‍മറ മീറായ്‌ 
തേവാതികള്‍ പോറ്റും തെളിവേ തിണ്‍കടല്‍ചേരും 
നാവായ്‌ എനൈയാള്‍വായ്‌, നതിചൂടീ, നരകാരേ. 
ചടയിര്‍-ജടയില്‍; കങ്മൈ വളര്‍ക്കും-ഗംഗ തിരയടിക്കുന്ന; മണിയേ-ര 
ത്നമേ; വാ വാ-വേഗം അടുത്തു വരിക; എന്‍ പാവായ്‌-എന്റെ കണ്മണി 
യായി; മതിയേ-ബുദ്ധിയായി വര്‍ത്തിക്കുന്നവനേ; പങ്കയമേ-താമരയേ; പന്‍മ 
റമീറായ്‌-പണ്ടേ വേദങ്ങളുടെ അന്തമായി നിന്നുകൊണ്ട്‌; തേവാതികള്‍ പോറ്റും 
-ദേവാദികളെ രക്ഷിച്ചു പോരുന്ന; തെളിവേ-ബോധസ്വരുപ; തിണ്‍കടല്‍ ചേരും 
-വലിയ സംസാരസമുദ്രം കടക്കാനുള്ള; നാവായ്‌-കപ്പലായി; എനൈയാള്‍വാ 
യ്‌-എന്നെ കാത്തുകൊണ്ടാലും; നതിചൂടീ-നദിയെ ചുടുന്ന; നരകാരേ-നര 
കാന്തക എന്നെ കാത്തുകൊണ്ടാലും. 
ജടയില്‍ ഗംഗ തിരയടിക്കുന്ന രത്നമേ, വേഗം അടുത്തുവരിക. എന്റെ 
കണ്മണിയായി ബുദ്ധിയായി വര്‍ത്തിക്കുന്നവനേ, താമരയേ, പണ്ടേ വേദങ്ങ 
ളുടെ അന്തമായി നിന്നുകൊണ്ടു ദേവാദികളെ രക്ഷിച്ചുപോരുന്ന ബോധസ്വ 
രൂപ, വലിയ സംസാരസമുദ്രം കടക്കാനുള്ള കപ്പലായി എന്നെ കാത്തുകൊ 
ണ്ടാലും, നദിയെ ചൂടുന്ന നരകാന്തകാ എന്നെ കാത്തുകൊണ്ടാലും. 


10. കാരേറു കയര്‍ക്കണ്ണിയര്‍ വീചും വലയിര്‍പ്പ- 
ട്ടാരാരഴിയാതോരവമേ നീയറിയായോ 
എരുതേറുപിരാനേ എതിര്‍വന്തെമ്മയറീരും 
ചാരാമുതമൊന്റീന്റരുളായേ പെരുമാനേ. 
കാരേറുകയര്‍ക്കണ്ണിയര്‍-കറുത്തിരുണ്ട മീന്‍പോലെ കണ്ണുള്ള സുന്ദരി 
മാര്‍; വീചും വലയിര്‍പ്പട്ട്‌-വീശുന്ന വലയില്‍ അകപ്പെട്ട്‌; ആരാര്‍-ആരാണ്‌; 
അഴിയാതോര്‍ അവമേ-പാഴിലായി പതിക്കാത്തത്‌? നീയറിയായോ-ഇതങ്ങേ 
യ്ക്കറിഞ്ഞുകുടെ? എരുതേറുപിരാനേ-കാളപ്പുറത്തു സഞ്ചരിക്കുന്ന ഭഗവാനേ; 
എതിര്‍വന്ത്‌ - എനിക്കു നേരിട്ടുവന്ന്‌; എമ്മയറീരും-എന്റെ മായാമോഹം 
തീരുന്ന; ചാരാമുതമൊന്റ്‌ -സാരാമൃതമായ ഒരനുഗ്രഹം; ഈന്റരുളായേ പെരു 
മാനേ-പ്രഭുവായ അവിടന്ന്‌ ഇന്നു തന്നരുളിയാലും. 
കറുത്തിരണ്ട മീന്‍പോലെ കണ്ണുള്ള സുന്ദരിമാര്‍ വീശുന്ന വലയിലക 
പ്പെട്ട്‌ ആരാണ്‌ പാഴിലായി പതിക്കാത്തത്‌? ഇതങ്ങേയ്ക്കറിഞ്ഞുകൂടെ? കാള 
പ്പുറത്തു സഞ്ചരിക്കുന്ന ഭഗവാനേ, എനിക്കു നേരിട്ടുവന്ന്‌ എന്റെ മായാമോഹം 
തീരുന്ന സാരാമൃതമായ ഒരനുഗ്രഹം പ്രഭുവായ അവിടന്നു ഇന്നു തന്നരുളി 
യാലും. 


74-2003 32 


498 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


പതികം - 4 


1. തരിചനം തിരുട്ടിരുച്ചിയങ്കളറ്റുത്തികം പരിയായ്‌ 
പ്പരരിയടനം ചെയ്യും പണ്ടിതരുള്ളം പലികൊടുത്തു 
ത്തുരിചറച്ചുട്ടു തത്തുവ്ങ്കളറ്റുത്തനിമുതലായ്‌ 
ക്കരിചനം കണ്ട കറൈക്കണ്ടരെന്‍ കുലതൈവമേ. 
തരിചനം-ദര്‍ശനം അഥവാ കാണല്‍; തിരുട്ട്‌-ദൃക്ക്‌ അഥവാ കാണു 
ന്നവന്‍; തിരുചിയങ്കളറ്റ്‌-ദൃശ്യം അഥവാ കാഴ്ച എന്നീ ത്രിപുടിഭേദം മാറി; 
തികം പരിയായ്‌-ദിഗംബരനായി; പരിയടനം ചെയ്യും-ചുറ്റിത്തിരിയുന്ന; പണ്ഡി 
തരുള്ളം-്രഹ്മജ്ഞാനിയുടെ ഹൃദയം; പലി കൊടുത്ത്‌ -പൂര്‍ണമായര്‍പ്പിച്ച്‌; 
തുരിചറചുട്ട്‌-കളങ്കം നിശേഷമകറ്റി; തത്തുവങ്കളറ്റ-മായാതത്ത്വങ്ങളെല്ലാം മാറി; 
തനിമുതലായ്‌-കേവലാനന്ദസ്വരുപമായി; കരിചനം കണ്ട-വ്യക്തമായും കണ്ടെ 
ത്തിയ; കറൈക്കണ്ടര്‍-നീലകണ്ഠനായ ശിവന്‍; എന്‍ കുലതൈവമേ-എന്റെ 
കുലദൈവമാകുന്നു. 
ദര്‍ശനം അഥവാ കാണല്‍, ദ്ൃക്ക്‌ അഥവാ കാണുന്നവന്‍, ദൃശ്യം 
അഥവാ കാഴ്ച എന്നീ ത്രിപുടിഭേദം മാറി ദിഗംബരനായി ചുറ്റിത്തിരിയുന്ന 
ബ്രഹ്മജ്ഞാനിയുടെ ഹൃദയം പൂര്‍ണമായര്‍പ്പിച്ച്‌ കളങ്കം നിശേഷമകറ്റി മായാ 
തത്ത്വങ്ങളെല്ലാം മാറി കേവലാനന്ദസ്വരുപമായി വ്യക്തമായും കണ്ടെത്തിയ 
നീലകണ്ഠനായ ശിവന്‍ എന്റെ കുലദൈവമാകുന്നു. 


എന്‍കുലതൈവമേ 


ഒരേ ബോധവസ്തുതന്നെ ദര്‍ശനം, ദൃക്ക്‌, ദൃശ്യം എന്നിങ്ങനെ മൂന്നായി 
പിരിയുന്നതാണു പ്രപഞ്ചം. വസ്തുശക്തിയായ മായയാണ്‌ അതിനെ ഇങ്ങനെ 
മൂന്നായി വേര്‍തിരിഞ്ഞപോലെ പ്രകടമാക്കുന്നത്‌. ഈ ത്രിപുടിഭേദം മാറുന്ന 
താണു ശുദ്ധവും അദ്വൈതവുമായ ബോധത്തിന്റെ സാക്ഷാത്കാരം. 
സര്‍വാര്‍പ്പണ ബുദ്ധി വരുന്നതോടെ മായാതത്ത്വങ്ങള്‍ മാറി കേവലാനുഭവം 
സാധ്യമാകുന്നു. തത്ത്വങ്ങള്‍ മായാപ്രകടനങ്ങളായതുകൊണ്ടുതന്നെ അവ 
യുടെ സംഖ്യയെക്കുറിച്ച്‌ അഭിപ്രായഭേദങ്ങളുണ്ട്‌. അവ എത്രയുണ്ടെങ്കിലും 
പൂര്‍ണമായി മാറുന്നതാണു കേവലാനുഭവം. കേവലാനുഭവത്തിലെത്തിയ 
യോഗിയും ബ്രഹ്മവും ഒന്നുതന്നെയായി ഭവിക്കുന്നു. ഇങ്ങനെ ബ്രഹ്മസ്വരൂ 
പിയായ നീലകണ്ഠനാണ്‌ എന്റെ കുലദൈവം എന്നു താല്‍പര്യം. 


2. ആതാരചത്തിന്‍ പരിപൂരണത്തിലചത്പ്പിരപഞ്ച 
പാതാരകിതം പവിക്കുമപ്പട്ചം പിടിവിടാതേ 
നാതപരനായി നടുനിന്റ നാട്ടനഴുവിയാത്മാ- 
പോതം കെടുത്തു പുനരുത്തിതി വിട്ടതെന്‍ തൈവമേ. 
ആതാരചത്തിന്‍-പ്രപഞ്ചപ്രകടനത്തിനു മുഴുവന്‍ ആശ്രയമായ ബോധ 
ത്തിന്റെ; പരിപുരണത്തില്‍-പരിപൂര്‍ണസാക്ഷാത്കാരത്തില്‍; അചത്പ്പിരപഞ്ച 
പാതാര കിതം പവിക്കും-ഇല്ലാതായിത്തീരുന്ന പ്രപഞ്ചം പിന്നെ അനുഭവ 
ത്തിനു തടസ്സമാകയില്ല; അപ്പട്ചം-ആ അനുഭവത്തില്‍; പിടിവിടാതെ-ഉറച്ചു 


തേവാരച്ഛതികങ്കള്‍ 499 


നിന്ന്‌; നാതപരനയി നടുനിന്റ-നാഥനായ പരനെ കാണാന്‍ തടസ്സമായി നിന്ന; 

നാട്ടനഴുവി-ദൃശ്യം മാറി; ആത്മാപോതം കെടുത്ത്‌-ഞാന്‍; ഞാന്‍ എന്ന ജീവാ 

ത്മബോധം വിട്ട്‌; പുനരുത്തിതി വിട്ടത്‌-ജീവാത്മഭാവത്തിലുള്ള ജനനം എന്നെ 

ന്നേയ്ക്കുമായി അവസാനിച്ച അചഞ്ചല ബ്രഹ്മം; എന്‍ തൈവമേ-എന്റെ 

ദൈവമാണ്‌. 

പ്രപഞ്ചപ്രകടനത്തിനു മുഴുവന്‍ ആശ്രയമായ ബോധത്തിന്റെ പരി 

പൂര്‍ണസാക്ഷാത്കാരത്തില്‍ ഇല്ലാതായിത്തീരുന്ന പ്രപഞ്ചം പിന്നെ അനുഭ 
വത്തിനു തടസ്സമാകയില്ല. ആ അനുഭവത്തില്‍ ഉറച്ചുനിന്ന്‌ നാഥനായ പരനെ 
കാണാന്‍ തടസ്സമായി നിന്ന ദൃശ്യം മാറി ഞാന്‍, ഞാന്‍ എന്ന ജീവാത്മ 
ബോധം വിട്ട്‌ ജീവാത്മഭാവത്തിലുള്ള ജനനം എന്നെന്നേക്കുമായി അവസാ 
നിച്ചു അചഞ്ചലബ്രഹ്മം എന്റെ ദൈവമാണ്‌. 


ബ്രഹ്മനിഷ്ഠയും പ്രപഞ്ചവും 

നിര്‍വികല്‍പ്പസമാധിയിലെ പൂര്‍ണ ബ്രഹ്മസാക്ഷാത്കാരത്തില്‍ പ്രപ 
ഞ്ചത്തിന്റെ കണികപോലും അവിടെ കാണ്മാനുണ്ടാവില്ല. ഞാന്‍, ഞാന്‍ എന്ന 
ജീവാത്മബോധവും പാടെ അസ്തമിക്കുന്നു. ഇവിടെ അചഞ്ചലമായ അഖ 
ണ്ഡബോധം സുര്യതുല്യം സ്വയം പ്രാകാശിച്ചു വിളങ്ങുന്നു. ഈ സത്യം അനു 
ഭവിച്ചയാള്‍ പിന്നെ പ്രപഞ്ചദര്‍ശനതലത്തിലേക്കു മടങ്ങിയാലും കാണപ്പെ 
ടുന്ന പ്രപഞ്ചം സത്യാനുഭവത്തിനു തടസ്സമായിത്തീരുന്നില്ല. പ്രപഞ്ചം മരുഭൂമി 
യിലെ കാനല്‍ജലംപോലെ ബോധത്തിലെ വെറും പ്രതിഭാസമാണെന്ന്‌ ആ 
ജ്ഞാനി നല്ലവണ്ണം അറിയുന്നു. 


3. വാനറ്റു മണ്ണെരുപ്പരുപ്പറ്റു വനന്തിചികുറ്റമറ്റു 
കാനറ്റു കാലചക്കിരപ്പിരമമറ്റുക്കതിരൊളിയായ്‌ 
ജ്ഞാനക്കനല്‍ കരിയറ്റു ഞാതിര്‍കുരുമുലമറ്റു 
മാനങ്കളറ്റു മകാമനമെന്‍ കണ്‍മണിത്തൈവമേ. 
വാനറ്റു-ആകാശം ഇല്ലാതായി; മണ്‍നെരുപ്പ്‌ എരുപ്പ്‌ അറ്റു-ഭുമി, അഗ്നി, 
ശോകം എന്നിവയെല്ലാം ഇല്ലാതായി; വനന്തിചികുറ്റമറ്റു-കാട്‌, ദിക്ക്‌, പാപം 
ഇവയില്ലാതായി; കാനറ്റു-കര്‍മവാസന ഇല്ലാതായി; കാലചക്കിരപ്പിരമമറ്റു-കാ 
ലചക്രഭ്രമം ഇല്ലാതായി; കതിരൊളിയായ്‌-തേജോരുപമായി; ജ്ഞാനക്കനല്‍ 
കരിയറ്റു-ജ്ഞാനാഗ്നിയിലെ പുകപോയി; ഞാതിര്‍കുരുമൂലമറ്റു-ബന്ധുക്കള്‍, 
ഗുരു, അജ്ഞാനം ഇവ പോയി; മാനങ്കളറ്റു-കീര്‍ത്തിധനാദ്യഭിമാനങ്ങള്‍ മാറി; 
മകാമൌനം-പൂര്‍ണമൌനമായി വിളങ്ങുന്ന; എന്‍ കണ്‍മണിത്തൈവമേ-എന്റെ 
അഖണ്ഡ ബോധരൂപമായ ദൈവമേ ദൈവം. 
ആകാശം ഇല്ലാതായി; ഭൂമി, അഗ്നി, ശോകം എന്നിവയെല്ലൊം ഇല്ലാ 
തായി; കാട്‌, ദിക്ക്‌, പാപം ഇവ ഇല്ലാതായി; കര്‍മവാസനയില്ലാതായി; കാല 
ച്രക്രഭമമില്ലാതായി തോജോരുപമായി; ജ്ഞാനാഗ്നിയിലെ പുകപോയി; 
ബന്ധുക്കള്‍, ഗുരു, അജ്ഞാനം ഇവ പോയി; കീര്‍ത്തിധനാദൃഭിമാനങ്ങള്‍ 
മാറി പൂര്‍ണമനമായി വിളങ്ങുന്ന എന്റെ അഖണ്ഡബോധസ്വരുപമായി വിള 
ങ്ങുന്ന ദൈവമേ ദൈവം. 


500 


ശ്രീനാരായണ ഗുരുദേവക്ൃയതികള്‍ സമ്ധുര്‍ണഡവ്യാഖ്യാനം - ഭാഗം 1 





മുപ്പത്തുമുക്കോടിയറ്റു മുമ്മൂര്‍ത്തികള്‍പേതമറ്റു 

കര്‍പ്പിതത്തൊയ്തപ്പിരപഞ്ചമാം കാനര്‍കമലറ്റു 

മുപ്പൊരുളറ്റു മുപ്പാഴറ്റു മുത്തികള്‍ മുന്റുമറ്റു 

മുര്‍പടും മുക്കട്‌ കരുമണിക്കോവെന്‍ കുലതൈവമേ. 

മുപ്പത്തുമുക്കോടിയറ്റു-മുപ്പത്തിമുക്കോടി ദേവന്മാരും ഇല്ലാതായി; 

മുമ്മൂര്‍ത്തികള്‍പേതമറ്റു-പ്രഹ്മാ വിഷ്ണുമഹേശ്വരന്മാരെന്ന (്രിമൂര്‍ത്തിഭേദം 
ഇല്ലാതായി; കര്‍പ്പിതത്തൊയ്തപ്പിരപഞ്ചമാം-വെറും സങ്കല്‍പകല്‍പിതമായ 
ദ്വൈതപ്രപഞ്ചമെന്ന; കാനര്‍കമലറ്റു-കാനല്‍ ജലം മാറി; മുപ്പൊരുളറ്റു-ജീവന്‍, 
ജഗത്ത്‌, ഈശ്വരന്‍ എന്ന വസ്തുഭേദം മാറി; മുപ്പാഴറ്റു-സത്ത്വം, രജസ്സു, തമ 
സ്സെന്ന മായാഗുണങ്ങള്‍ മാറി; മുത്തികള്‍ മുന്റു മറ്റു-സാലോക്യം, സാമീപ്യം, 
സാരൂപ്യം എന്ന മോക്ഷദശകള്‍ മാറി അഥവാ സ്ഥൂലം, സൂക്ഷ്മം, കാരണം 
എന്ന ദേഹങ്ങള്‍മാറി; മുര്‍പടും-പ്രത്യക്ഷമാകുന്ന; മുക്കട്‌ കരുമണിക്കോവ്‌- 
മുക്കണ്ണനായ രത്നങ്ങളുടെ രത്നമാണ്‌; എന്‍ കുലതൈവമേ-എന്റെ കുല 
ദൈവം. 


മുപ്പത്തിമുക്കോടി ദേവന്മാരും ഇല്ലാതായി; (്രഹ്മാവിഷ്ണുമഫഹേശ്വര 


ന്മാരെന്ന ത്രിമൂര്‍ത്തിഭേദം ഇല്ലാതായി; വെറും സങ്കല്‍പകല്‍പ്പിതമായ ദ്വൈത 
പ്രപഞ്ചമെന്ന കാനല്‍ ജലം മാറി; ജീവന്‍, ജഗത്ത്‌, ഈശ്വരന്‍ എന്ന വസ്തു 
ഭേദം മാറി; സത്ത്വം, രജസ്സു, തമസ്സെന്ന മായാഗുണങ്ങള്‍ മാറി; സാലോക്യം, 
സാമീപ്യം, സാരൂപ്യമെന്ന മോക്ഷദശകള്‍ മാറി അഥവാ സ്ഥൂലം സൂക്ഷ്മം, 
കാരണം എന്ന ദേഹങ്ങള്‍ മാറി പ്രത്യക്ഷമാകുന്ന മുക്കണ്ണനായ രത്നങ്ങുടെ 
രത്നമാണ്‌ എന്റെ കുലദൈവം. 


5. 


വക്കുമനമറ്റു വാന്‍ചുടരായ്‌ വടിവെന്‍റുമറ്റു 
നോക്കുമിടങ്കണെരുങ്കി നോക്കുകൊള്ളതിയചമായ്‌ 
ആക്കുമത്തിര്‍ക്കുമതിചൂക്കുമമായ്‌ ചുയം ചോതിയായി 
കാക്കുമെന്‍ കാരുണിയചാലി നമുക്കുക്കുലതൈവമേ. 
വാക്കുമനമറ്റു-വാക്കും മനസ്സും ഒഴിഞ്ഞുമാറി; വാന്‍ചുടരായ്‌-ആകാശം 


നിറയുന്ന പ്രകാശമായി; വടിവെന്‍റുമറ്റു-നിരാകാരമായി; നോക്കുമിടങ്കണെ 
രുങ്കി-നോക്കുന്നിടത്തെല്ലാം ഇടതിങ്ങി; നോക്കുകൊള്ളതിചയമായ്‌-പ്രത്യക്ഷാ 
നുഭവത്തിലെ അത്ഭുതവസ്തുവായി; ആക്കുമത്തിര്‍ക്കും-ജീവാത്മാവിനെ 
ക്കാള്‍; അതിചുക്കുമമായ്-അതിസൂക്ഷ്മമായി; ചുയം ചോതിയായി-സ്വയം 
പ്രകാശമായി; കാക്കുമെന്‍ കാരുണ്ണിയചാലി-പ്രപഞ്ചത്തെ കാത്തുസുക്ഷി 
ക്കുന്ന എന്റെ കരുണാമയനാണ്‌; നമക്കുക്കുലതൈവമേ-നമ്മുടെ കുലദൈവം. 


വാക്കും മനസ്സും ഒഴിഞ്ഞുമാറി ആകാശം നിറയുന്ന പ്രകാശമായി നിരാ 


കാരമായി നോക്കുന്നിടത്തെല്ലാം ഇടതിങ്ങി പ്രത്യക്ഷാനുഭവത്തിലെ അത്ഭുത 
വസ്തുവായി ജീവാത്മാവിനെക്കാള്‍ അതിസൂക്ഷ്മമായ സ്വയം പ്രകാശമായി 
പ്രപഞ്ചത്തെ കാത്തുസൂക്ഷിക്കുന്ന എന്റെ കരുണാമയനാണു നമ്മുടെ കുല 
ദൈവം. 


6. 


വിര്‍ത്തിയിറ്റോന്റി വിരികിന്റവിചുവപ്പിരമമളൈന്തും 
വിര്‍ത്തിയിനുള്ളേ ലയിപ്പിത്തു വിര്‍ത്തിചത്തികലര്‍ന്തു 


തേവാരച്ഛതികങ്കള്‍ 501 





വിര്‍ത്തിയ വിര്‍ത്തികളറ്റു വിറകറ്റെരിചുടര്‍പോല്‍ 
ചത്തുചിത്താനന്തപൂരണച്ചെലവ്‌ വഞ്ചെയനമക്കേ. 
വിര്‍ത്തിയിറ്റോന്റി-ചിത്തവൃത്തികളുടെ ആവിര്‍ഭാവത്തോടെ ഉണ്ടെന്നു 
തോന്നി; വിരികിന്റ-വൃത്തികള്‍ പെരുകുന്നതോടെ വളര്‍ന്നു വികസിക്കുന്ന; 
വിചുവപ്പിരമമളൈന്തും-പ്രപഞ്ചരഭമത്തിനാശ്രയമായും; വിര്‍ത്തിയിനുളേള ലയി 
പ്പിത്തു-വൃത്തിയുള്‍പ്പെടെ പ്രപഞ്ചത്തെ ഉള്ളില്‍ ലയിപ്പിച്ചാല്‍; വിര്‍ത്തിചത്തി 
കലര്‍ന്തു-വൃത്തിശക്തിയായ അജ്ഞാനത്തിനാശ്രയമായും; വൃത്തിയവിര്‍ത്തി 
കളറ്റു-മോക്ഷദശയില്‍ വൃത്തികളും അവൃത്തിദശയും ഒഴിഞ്ഞുമാറി; വിറക 
റ്റൈരിചുടര്‍പോൽല്‍-വിറകില്ലാതെ ജ്വലിക്കുന്ന അഗ്നിപോലെ; ചത്തചിത്താനന്ദ 
-സത്തുചിത്താനന്ദരുപമായും വിളങ്ങുന്ന; പൂരണച്ചെല്വം-പൂര്‍ണസത്യം; 
ചെയനമക്കേ-നമുക്കനുഭവപ്പെടുമാറാകട്ടെ. 
ചിത്തവൃത്തികളുടെ ആവിര്‍ഭാവത്തോടെ ഉണ്ടെന്നു തോന്നി വൃത്തി 
കള്‍ പെരുകുന്നതോടെ വളര്‍ന്നു വികസിക്കുന്ന പ്രപഞ്ചരമത്തിനാശ്രയ 
മായും വൃത്തിയുള്‍പ്പെടെ പ്രപഞ്ചത്തെ ഉള്ളില്‍ ലയിപ്പിച്ചാല്‍ വൃത്തിശ 
ക്തിയായ അജ്ഞാനത്തിനാശ്രയമായും മോക്ഷദശയില്‍ വൃത്തികളും അവ്യ 
ത്തിദശയും ഒഴിഞ്ഞുമാറി വിറകില്ലാതെ ജ്വലിക്കുന്ന അഗ്നിപോലെ സത്തു 
ചിത്താനന്ദരൂപമായും വിളങ്ങുന്ന പൂര്‍ണസത്യം നമുക്കനുഭവപ്പെടുമാറാ 
കട്ടെ. 


പൂരണച്ചെല്വം ചെയനമക്കേ 

ഒരേസത്യം തന്നെയാണ്‌ ജാഗ്രത്സ്വപ്നസുഷുപ്തികളിലും തുരീയ 
ത്തിലും വൃത്തിഭേദംകൊണ്ടു പലതായി കാണപ്പെടുന്നത്‌. അചഞ്ചലമായ 
ശുദ്ധബോധമാണു സത്യം. അതില്‍ ചിത്തസങ്കല്‍പങ്ങള്‍ പൊന്തുന്നതോടെ 
പ്രപഞ്ചം അനുഭവപ്പെടുന്നു. ജാഗ്രത്‌ സ്വപ്നാനുഭവങ്ങളുടെ രഹസ്യമിതാണ്‌. 
ഉണര്‍വിലും സ്വപ്നത്തിലും പ്രപഞ്ചത്തെയുണ്ടാക്കുന്നത്‌ ചിത്തവൃത്തികളാ 
ണ്‌. നേരെ മറിച്ച്‌ ഉറക്കത്തില്‍ ചിത്തവൃത്തികള്‍ ലയിക്കുന്നു. അതുകൊണ്ട്‌ 
പ്രപഞ്ചം അവിടെ അസ്തമിക്കുന്നു. വൃത്തിശക്തിയായ അജ്ഞാനം ഒരു 
മൂടുപടമായി ബാക്കിനില്‍ക്കുന്നു. ധ്യാനമനനാദി സാധനാനുഷ്ഠാന 
ങ്ങള്‍കൊണ്ട്‌ ഈ അജ്ഞാനബീജത്തെയുമകറ്റുന്ന യോഗിക്കു തുരീയത്തില്‍ 
സത്തുചിത്താനന്ദരുപമായ ശുദ്ധരബഹ്മം സ്വസ്വരൂപമായി അനുഭവിക്കാന്‍ ഇട 
വരുന്നു. അപ്പോള്‍ സത്തുചിത്താനന്ദരൂപമായ ശുദ്ധപ്രഹ്മത്തില്‍ അജ്ഞാ 
നശക്തി വന്നതാണ്‌ ഉറക്കം. അതില്‍ ചിത്തവൃത്തികള്‍ വന്നുചേര്‍ന്നതാണു 
സ്വപ്നവും ജാഗ്രത്തും. ഈ വസ്തുതയറിയുന്ന സതൃദര്‍ശി ഉറക്കത്തിലും 
സ്വപ്നത്തിലും ഉണര്‍വിലും എല്ലാം ഉള്ളത്‌ സത്തുചിത്താനന്ദരൂപമായ ഒരേ 
പൂര്‍ണസത്യം തന്നെയാണെന്നു വ്യക്തമായി മനസ്സിലാക്കുന്നു. 


7. പര്‍മച്ചൊരൂപം പിരമങ്കൊണ്ടു പേതപ്പെടുത്തിനാല്‍ 
കര്‍മടര്‍ പിരാരത്തകരുമത്തിനാല്‍ കരികണ്ടതുപോല്‍ 
കര്‍മക്കുരുടര്‍ കരംകൊണ്ടു കട്ടിപ്പിടിപ്പതിനോ 
കര്‍മിച്ചിടുന്നു കരുണാകര കതിയെന്തവര്‍ക്കോ. 


502 ശ്രീനാരായണ ഗുരുദ്ദവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


വപര്‍മച്ചൊരുപം-കേവലപ്രമാരുപമായ അഥവാ ബോധരുപമായ വസ്തു 
വിനെ; പിരമംകൊണ്ടു-അജ്ഞാനഭ്രമം നിമിത്തം; പേതപ്പെടുത്തിനാല്‍-പല 
താക്കിക്കണ്ടാല്‍; കര്‍മടര്‍-കര്‍മരംഗത്തു കഴിയുന്നവര്‍; പിരാരത്തകരുമത്തി 
നാല്‍-പ്രാരബ്ധകര്‍മം ഹേതുവായി; കരികണ്ടതുപോല്‍-ആനയെക്കണ്ട കുരു 
ടന്മാരെപ്പോലെയായിത്തീരും; കര്‍മക്കുരുടര്‍-കര്‍മത്തില്‍പെട്ടു മോഹിക്കുന്ന 
അജ്ഞാനികള്‍; കരംകൊണ്ടു കട്ടിപ്പിടിപ്പതിനോ--സത്യമെന്നു കരുതി ഈ 
ജഡപ്രപഞ്ചത്തെ ഗാഡമായി ആലിംഗനം ചെയ്യുന്നു; കര്‍മിച്ചിടുന്നു-അതി 
നാല്‍ സദാ കര്‍മത്തിലുഴലുന്നു. കരുണാകര-അല്ലയോ കരുണാനിധിയായ 
ഭഗവന്‍; കതിയെന്തവര്‍ക്കോ-അവര്‍ക്കെന്താണൊരു ഗതി? 


കേവലപ്രമാരൂപമായ അഥവാ ബോധരുപമായ വസ്തുവിനെ അജ്ഞാ 
ന്രഭമം നിമിത്തം പലതാക്കിക്കണ്ടാല്‍ കര്‍മരംഗത്തു കഴിയുന്നവര്‍ പ്രാരബ്ധ 
കര്‍മം ഹേതുവായി ആനയെക്കണ്ട കുരുടന്മാരെപ്പോലെയായിത്തീരും. കര്‍മ 
ത്തില്‍പെട്ടു മോഹിക്കുന്ന അജ്ഞാനികള്‍ സത്യമെന്നു കരുതി ഈ ജഡ്രപ 
പഞ്ചത്തെ ഗാഡമായി ആലിംഗനം ചെയ്യുന്നു. അതിനാല്‍ സദാ കര്‍മത്തിലു 
ഴലുന്നു. അല്ലയോ കരുണാനിധിയായ ഭഗവന്‍ അവര്‍ക്കെന്താണൊരു ഗതി? 


പ്രാരബ്ധവും കര്‍മഗതിയും 


എല്ലാവരും മുന്‍ജന്മങ്ങളിലെ കര്‍മവാസനയുമായിട്ടാണു ജനിക്കുന്നത്‌. 
തല്‍ക്കാലജന്മത്തിനു കാരണമായി ഭവിച്ച കര്‍മവാസനയാണു പ്രാരബ്ധം. 
കര്‍മം ചെയ്ത്‌ ഈ പ്രാരബ്ധത്തെ ക്ഷയിപ്പിച്ചാലേ ആത്മാവു തെളിയു. 
അതിന്‌ ആദ്യമായി ഗുരുവില്‍ നിന്നും സത്യവസ്തുവെന്തെന്നു വ്യക്തമായി 
ധരിക്കണം. ഒരേ ഒരദ്വയബോധം മാത്രമാണു സത്യം. പ്രപഞ്ചമായിക്കാണ 
പ്പെടുന്നതൊക്കെ അതിലെ വെറും കാഴ്ചകള്‍ മാത്രം. ഇക്കാര്യം ധരിച്ച്‌ കര്‍മം 
ചെയ്യവേതന്നെ ഇവിടെ വസ്തുഒന്നേയുള്ളൂ എന്ന സത്യബോധം ഉറപ്പിക്ക 
ണം. എങ്കിലേ പ്രാരബ്ധം ഒടുങ്ങു. അല്ലാതെ പലതുണ്ടെന്ന തോന്നലിനു 
ശക്തി കൂട്ടിയാല്‍ ആനയെക്കാണാന്‍പോയ കുരുടന്മാരെപ്പോലെ ഒരിക്കലും 
സത്യമറിയാന്‍ കഴിയാതെ ഉഴലേണ്ടിവരും. ഈ ജഡ്രപപഞ്ചം സത്യമാണെന്നു 
കരുതി പ്രാരബ്ധം വര്‍ധിച്ച്‌ ജനിച്ചും മരിച്ചും ദുഃഖിക്കേണ്ടിവരും. അതുകൊ 
ണ്ടാണ്‌ “പലതു കണ്ടു കര്‍മം ചെയ്യുന്നവര്‍ക്ക്‌ എന്താണൊരുഗതി” എന്നു 
ചോദിച്ചിരിക്കുന്നത്‌. 


8. എല്ലാവുമവന്‍ ചെയലെന്റെ മക്കുള്ളോരെളിതരുളാല്‍ 
ചൊല്ലാമര്‍ ചൊല്ലിയചുക്കുമചുകപൊരുട്ടും വെളിയില്‍ 
പല്ലായിരം കോടിയണ്ടം പലികൊടുത്തപ്പുവിയിര്‍ 
ചെല്ലാതുചെന്മനിവിര്‍ത്തി വരുമോ ചിവതൈവമേ. 

എല്ലാവുമവന്‍ ചെയല്‍--ഇക്കാണുന്നതെല്ലാം ഭഗവാന്റെ കളി; എന്റെ 
മക്കുള്ളോരെളിതരുളാല്‍- എന്നിങ്ങനെ എന്റെ എളിയ വാക്കുകേട്ട്‌; ചൊല്ലാ 
മര്‍ചൊല്ലിയ-പറയാതെപറയുന്ന അതായത്‌ അനുഭവം കൊണ്ടുമാത്രം തെളി 
യുന്ന; ചൂക്കുമചുകപൊരുട്ടും വെളിയില്‍ -സൂക്ഷ്മസുഖസ്വരൂപിയായ സത്യ 
ത്തിന്റെ പ്രകാശം പേറി; പല്ലായിരംകോടിയണ്ടം-അനേകായിരം ബ്രഹ്മാണ്ഡ 
ങ്ങള്‍; പലികൊടുത്തപ്പുവിയിര്‍-ലയിച്ചുമറയുന്ന ആ അഖണ്ഡാനുഭവസ്ഥാ 


തേവാരച്ഛതികങ്കള്‍ 503 


നത്ത്‌; ചെല്ലാതു-എത്തിച്ചേരാതെ; ചെന്മനിവര്‍ത്തി വരുമോ-ജനനമരണാത്മ 
കമായ സംസാരബന്ധം മോചിച്ചുകിട്ടുമോ; ചിവതൈവമേ-ശിവദൈവമേ. 
ഇക്കാണുന്നതെല്ലാം ഭഗവാന്റെ കളി എന്നിങ്ങനെ എന്റെ എളിയ വാക്കു 

കേട്ട്‌ പറയാതെ പറയുന്ന അതായത്‌ അനുഭവിച്ചുമാര്തം അറിയാന്‍ കഴിയുന്ന 
സൂക്ഷ്മസുഖസ്വരൂപിയായ സത്യത്തിന്റെ പ്രകാശം പേറി അനേകായിരം 
ബ്രഹ്മാണ്ഡങ്ങള്‍ ലയിച്ചുമറയുന്ന അഖണ്ഡാനുഭവസ്ഥാനത്ത്‌ എത്തിച്ചേ 
രാതെ ജനനമരണാത്മകമായ സംസാരബന്ധം മോചിച്ചു കിട്ടുമോ ശിവദൈ 
വമേ! 


മോക്ഷസ്വരൂപം 


അദ്വൈതവസ്ത്വനുഭവമാണു മോക്ഷം. അതില്‍ പ്രത്യക്ഷപ്പെട്ടു മറയുന്ന 
രൂപങ്ങളില്‍ പലതുകണ്ടു ഭ്രമിക്കുമ്പോഴാണു ജനനമരണശ്രമം വന്നുചേരു 
ന്നത്‌. പൂര്‍ണമായ അദ്വൈതവസ്തുബോധമുണ്ടായാല്‍ ഞാന്‍ ഇനി ജനി 
ക്കുകയില്ലെന്നു മാത്രമല്ല ഞാന്‍ ഇതിനുമുന്‍പു ജനിച്ചിട്ടുമില്ല എന്നനുഭവി 
ക്കാറാകുന്നു. ഇതാണു മോക്ഷാനുഭവം. 


9. എല്ലാമകമകമെന്റേകപോതം വരുത്തിയതും 
നില്ലാതു നിന്നില്‍ കലര്‍ത്തി നീയുനാനുമറ്റിടത്തു 
തൊല്ലൈയറുമെന്റു തൊന്തത്തിനിര്‍ക്കിടന്തെപ്പൊഴുതും 
ചൊല്ലിത്തൊഴുമെന്റുയരമൊഴിക്ക ചുകക്കടലേ. 
എല്ലാമകമകമെന്റേകപോതം വരുത്തി-ഇക്കാണുന്നതൊക്കെ ഞാന്‍ 
തന്നെയാണെന്ന ആത്മസാക്ഷാത്കാരരൂപമായ ഏകബോധം തന്ന്‌; അതും 
നില്ലാത്‌-ആ ഞാന്‍ എന്ന ബോധവും മാറ്റി; നിന്നില്‍ കലര്‍ത്തി-സ്വയം പ്രകാ 
ശിക്കുന്ന ബ്രഹ്മരൂപത്തില്‍ ചേര്‍ത്ത്‌; നീയുനാനിമറ്റിടത്തു-നീ, ഞാന്‍ എന്ന 
ഭേദം പാടെ അസ്തമിച്ച അഖണ്ഡബോധസ്ഥിതിയില്‍; തൊല്ലൈയറുമെന്റു- 
ദുഃഖമെല്ലാം മാറിക്കിട്ടുമെന്ന്‌; തൊന്തത്തിനിര്‍ക്കിടന്ത്‌-മമതാ ബന്ധത്തില്‍ 
കിടന്ന്‌; എപ്പൊഴുതും-സദാ സമയം; ചൊല്ലിത്തൊഴുമെന്‍-കേണു പ്രാര്‍ഥി 
ക്കുന്ന എന്റെ; തുയരമൊഴിക്ക-ദുഃഖം മാറ്റിത്തരിക; ചുകക്കടലേ-സുഖസമു 
ദ്രമേ! 
ഇക്കാണുന്നതെല്ലാം ഞാന്‍തന്നെയാണെന്ന ആത്മസാക്ഷാത്കാരരൂപ 
മായ ഏകബോധം തന്ന്‌ ആ ഞാന്‍ എന്ന ബോധവും മാറ്റി സ്വയം പ്രകാശി 
ക്കുന്ന ബ്രഹ്മരുപത്തില്‍ ചേര്‍ത്ത്‌ നീ, ഞാന്‍ എന്ന ഭേദം പാടെ അസ്തമിച്ച 
അഖണ്ഡബോധസ്ഥിതിയില്‍ ദുഃഖമെല്ലാം മാറിക്കിട്ടുമെന്നു മമതാബന്ധത്തില്‍ 
കിടന്നു സദാസമയം കേണു പ്രാര്‍ഥിക്കുന്ന എന്റെ ദുഃഖം മാറ്റിത്തരിക. സുഖ 
സമുദ്രമേ, മാറ്റിത്തരിക. 


ബ്രഹ്മജ്ഞാനക്രമം 


അന്തര്‍മ്മുഖമായി സത്യം തിരയുന്ന ഒരാള്‍ക്ക്‌ ആദ്യം ആത്മജ്ഞാനം 
പിന്നെ ബ്രഹ്മജ്ഞാനം ഇതാണു ക്രമം. ചിത്തം ശുദ്ധമായി തന്റെ ഉള്ളിലുള്ള 
ബോധം വ്യക്തമായി തെളിയുന്നതാണ്‌ ആത്മജ്ഞാനം. അതോടെ ഇക്കാ 


504 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം / 


ണുന്ന പ്രപഞ്ചമെല്ലാം ഞാന്‍ തന്നെയാണെന്നനുഭവിക്കാറാകും. സവികല്‍പ്പ 
സമാധിയുടെ പരമകാഷ്ഠയാണിത്‌. തുടര്‍ന്ന്‌ ആ “ഞാന്‍” എന്ന ബോധവും 
പോയി അഖണ്ഡബോധം സ്വയം പ്രകാശിക്കും. അതാണു ശുദ്ധ്രരഹ്മജ്ഞാ 
നസ്ഥിതി. നിര്‍വികല്‍പ്പസമാധി ത്രഹ്മാനുഭവമാണിത്‌. ഇതു രണ്ടും നേടി 
ത്തരണേ എന്നാണു പ്രാര്‍ഥന. 


10. പൂരണചത്തിലചര്‍പ്പാതമറ്റുപ്പുരാതനമാം 

കാരണമറ്റുക്കരുവറ്റുക്കാര്യചങ്കര്‍പമറ്റു 

താരണയും വിട്ടു തത്തുവം പതത്തു വിതപ്പൊരുളാം 

മാരണങ്കൊട്ടിയടിയറ്റ രൂപമെന്‍ തൈവമേ. 

പൂരണചത്തില്‍-പൂര്‍ണമായ ശുദ്ധബോധാത്മകമായ നിലനില്‍പ്പില്‍; 

അചര്‍പ്പാതമറ്റു-അസത്തായ ജഡത്തിന്റെ ബാധ മാറി; പുരാതനമാം കാരണ 
മറ്റു-പണ്ടേയുള്ള കാരണമെന്ന സങ്കല്‍പവും മാറി; കാര്യചങ്കര്‍പമറ്റു-ജഡ 
ബാധ മാറിയതോടെ കാര്യമുണ്ടെന്ന തോന്നലും പോയി; താരണയും വിട്ട്‌- 
ഏകാഗ്രതയ്ക്കുള്ള പ്രയത്നവും ഉപേക്ഷിച്ച്‌; തത്തുവം പതത്തു വിതപ്പൊ 
രുളാം-“തത്ത്വം അസി” എന്ന മഹാവാക്യത്തിലെ “തത്‌ ത്വം” എന്ന പദങ്ങ 
ളുടെ താല്‍പര്യമായ അദ്വൈതവസ്തു; മാരണംകൊട്ടിയടിയറ്റ-അനുഭവദാര്‍ഡ്്യ 
ത്തോടെ കേവലമായി വിളങ്ങുന്ന; രൂപമെന്‍ തൈവമേ-സ്ഥിതിയാണ്‌ എന്റെ 
ദൈവം. 


പൂര്‍ണമായ ശുദ്ധബോധാത്മകമായ നിലനില്‍പ്പില്‍ അസത്തായ ജഡ 
ത്തിന്റെ ബാധ മാറി പണ്ടേയുള്ള കാരണമെന്ന സങ്കല്‍പവും മാറി ജഡബാധ 
മാറിയതോടെ കാര്യമുണ്ടെന്ന തോന്നലും പോയി ഏകാഗ്രതയ്ക്കുള്ള പ്രയ 
ത്നവും ഉപേക്ഷിച്ചു “തത്ത്വം അസി” എന്ന മഹാവാക്യത്തിലെ “തത്‌ ത്വം” 
പദങ്ങളുടെ താല്‍പര്യമായ അദ്വൈത വസ്തു അനുഭവദാര്‍ഡ്യത്തോടെ കേവ 
ലമായി വിളങ്ങുന്ന സ്ഥിതിയാണ്‌ എന്റെ ദൈവം. 


മാരണം കൊട്ടിയടിയറ്റ രൂപം 


ഉണ്ടായി മറയുന്ന കാര്യരുപങ്ങള്‍ കണ്ടിട്ട അവയുടെ കാരണമെന്തെന്നു 
തിരയുന്നതാണല്ലോ സത്യാന്വേഷണം. പരമകാരണമായ ബോധം ശുദ്ധമായി 
തെളിയുന്നതോടെ കാര്യങ്ങളായ ജഡരൂപങ്ങളെല്ലാം അവിടെ മാഞ്ഞുമറ 
യുന്നു. കാര്യങ്ങള്‍ ഇല്ലാതാകുന്നതോടെ കാരണസങ്കല്‍പവും അവസാനി 
ക്കുന്നു. ആ നിലയാണ്‌ “തത്‌ ത്വം അസി” എന്ന മഹാവാക്യം പ്രതിപാദി 
ക്കുന്ന അദ്വൈതാനുഭവസ്ഥിതി. ഇത്‌ ഛാന്ദോഗ്യോപനിഷത്തിലെ മഹാവാ 
കൃമാണ്‌. “അത്‌ നീയാകുന്നു” എന്നാണു മഹാവാകൃതാല്‍പര്യം. പ്രപഞ്ച 
ത്തിനാശ്രയമായ ബ്രഹ്മവും ജീവാത്മാവും ഒന്നുതന്നെ. കാര്യജഡദൃശ്യങ്ങളും 
കാരണസങ്കല്‍പവും പോയി അനുഭവപ്പെടുന്ന ശുദ്ധമായ അഖണ്ഡബോധ 
സ്ഥിതിയാണ്‌ ഈ അദ്വൈതാനുഭവം. 


നാലാം പതികം പൂര്‍ണമായ അദ്ദവൈതാനുഭവത്തിന്റെ ശുദ്ധമായ വിവ 
രണമാണ്‌. ഗുരുദേവന്റെ അദ്വൈതാനുഭവസ്ഥിതി എത്ര പ്രഡദമായിരുന്നു 
എന്ന്‌ ഇതിലെ ഓരോ പാട്ടും നമുക്കു കാട്ടിത്തരുന്നു. ശിവനും, ദേവിയും, 


തേവാരച്ഛതികങ്കള്‍ 505 





സുബ്രഹ്മണ്യനുമെല്ലാം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്വൈത പര 
ബ്രഹ്മത്തിന്റെ പ്രതീകങ്ങള്‍ മാത്രമായിരുന്നു എന്ന്‌ ഈ പതികം വിളിച്ചറി 
യിക്കുന്നു. 


പതികം - 5 


1. ചിത്തെന്റുരൈക്കിര്‍ ചടപാതകമുണ്ടതൈ പിരിത്തു 
ചത്തെന്റു ചൊല്ലിലചത്തുമങ്കേവന്തു ചാര്‍ന്തിടുമാല്‍ 
ചുത്തം കുളുര്‍ത്ത ചുകമെനിറ്റുക്കമനൈത്തു മറ്റോ 
രിത്തന്മയുള്ളൊരു തൈവമെന്റുമെമക്കുള്ളതേ. 
ചിത്തെന്റുരൈക്കിര്‍-ചിത്ത്‌ അഥവാ ബോധം എന്നു പറഞ്ഞാല്‍; ചട 
പാതകമുണ്ട്‌-ജഡം അതില്‍ ഉള്‍പ്പെടാതെ പോകും; അതെ പിരിത്ത്‌-ബോധം 
അഥവാ ചിത്ത്‌ എന്ന പേരു മാറ്റി; ചത്തെന്റും ചൊല്ലില്‍-സത്ത്‌ അഥവാ ഉണ്മ 
എന്നു പറഞ്ഞാല്‍; അചത്തു-അസത്തായ ജഡവും; അങ്കേ-ആ ഉണ്മയില്‍; 
വന്തു ചാര്‍ന്തിടുമാല്‍-വന്ന്‌ ഉള്‍പ്പെട്ടുകൊള്ളും; ചുത്തം കുളുര്‍ത്ത ചുകമെ 
നില്‍-ശുദ്ധമായ ശീതളമായ സുഖമെന്നു പറഞ്ഞാല്‍; തുക്കമനത്തു മറ്റോരു 
-ദുഃഖം പാടെ ഒഴിഞ്ഞുമാറിയ സ്ഥിതിയാണ്‌; ഇത്തന്മയുള്ളൊരു തൈവം-ഇ 
ങ്ങനെ ശുദ്ധസത്തായും ശുദ്ധ സുഖമായും സ്ഥിതി ചെയ്യുന്ന ദൈവം; എന്റു 
മെമക്കുള്ളതേ-എന്നും എന്റേതുതന്നെയാണ്‌. 
ചിത്ത്‌ അഥവാ ബോധം എന്നു പറഞ്ഞാല്‍ ജഡം അതില്‍ ഉള്‍പ്പെടാ 
തെപോകും. ബോധം അഥവാ ചിത്ത്‌ എന്നു പേരു മാറ്റി സത്ത്‌ അഥവാ 
ഉണ്മ എന്നു പറഞ്ഞാല്‍ അസത്തായ ജഡവും ആ ഉണ്മയില്‍ വന്ന്‌ ഉള്‍പ്പെട്ടു 
കൊള്ളും. ശുദ്ധമായ ശീതളമായ സുഖമെന്നു പറഞ്ഞാല്‍ ദുഃഖം പാടെ ഒഴി 
ഞ്ഞുമാറിയ സ്ഥിതിയാണ്‌. ഇങ്ങനെ ശുദ്ധസത്തായും ശുദ്ധസുഖമായും 
സ്ഥിതി ചെയ്യുന്ന ദൈവം എന്നും എന്റേതുതന്നെയാണ്‌. 


ബ്രഹ്മരുപം 


സത്ത്‌, ചിത്ത്‌, ആനന്ദം ഇവയുടെ ഏകീഭാവമാണു ബ്രഹ്മരുപം എന്നാ 
ണല്ലോ ഉപനിഷത്പ്രഖ്യാപനം. ശുദ്ധമായ ഉണ്മയാണ്‌ സത്ത്‌. ശുദ്ധമായ 
ബോധമാണ്‌ ചിത്ത്‌. ശുദ്ധമായ സുഖമാണ്‌ ആനന്ദം. ഇക്കാണുന്നതെല്ലാം 
ബ്രഹ്മസ്വരൂപമാണെന്നാണു സിദ്ധാന്തം. അപ്പോള്‍ ബ്രഹ്മത്തെ ചിത്ത്‌ അഥവാ 
ബോധം എന്നു പറഞ്ഞാല്‍ ജഡം അതില്‍ ഉള്‍പ്പെടുകയില്ലല്ലോ എന്നു സാമാ 
ന്യബുദ്ധിക്കു സംശയം തോന്നാം. അന്തിമവിശകലനത്തില്‍ ശുദ്ധമായ 
സത്തും ചിത്തും ആനന്ദവും ഒന്നുതന്നെയാണ്‌. എന്നാല്‍ സാമാന്യബുദ്ധിക്കു 
ഗ്രഹിക്കാനായി ബ്രഹ്മത്തെ സത്ത്‌ അഥവാ ഉണ്മ എന്നു പറയാം. ഉണ്മയില്‍ 
ജഡവും ബോധവും ശുദ്ധമായ ആനന്ദവും എല്ലാം വന്നുള്‍പ്പെട്ടുകൊള്ളും. 
അങ്ങനെ സത്തായ ആ ബ്രഹ്മംതന്നെയാണ്‌ എന്റെ ദൈവം. 


2. ചിര്‍ച്ചടമറ്റുച്ചെറിന്തിലങ്കിച്ചതചത്തുമറ്റു 
പര്‍പലകാട്‌ ചിത്തുകളറ്റുപ്പന്തനിര്‍മ്മോട്ച്ചമറ്റു 


506 ശ്രീനാരായണ ഗുരുദ്ദവക്യതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


ചര്‍കരൈയില്‍ചുവൈപോലന്‍പരുള്ളം കവര്‍ന്തുനിര്‍ക്കു- 
മിത്തന്മയുള്ളൊരുതൈവതമെന്റുമെ മക്കുള്ളതേ. 


ചിര്‍ച്ചടമറ്റു-ചിത്ത്‌ ജഡം എന്ന സാപേക്ഷാനുഭവം മാറി; ചെറിന്ത്‌-ഇ 
ടതിങ്ങി; ഇലങ്കി-വിളങ്ങി; ചതചത്തുമറ്റു-ഉണ്മ, ഇല്ലായ്മ എന്ന സാപേക്ഷാ 
നുഭവങ്ങളും പോയി; പര്‍പലകാട്‌ ചിത്തുകളറ്റു-പല പല ദൃശ്യങ്ങളുണ്ടെന് 
തോന്നലും പോയി; പന്തനിര്‍മ്മോട്ചമറ്റു-ബന്ധങ്ങളില്‍ നിന്നു നിശ്ശേഷം 
മോചിക്കണം എന്ന ചിന്തയും പോയി; ചര്‍കരൈയില്‍ചുവൈ പോല്‍-മാധു 
ര്യമാര്‍ന്ന്‌; അന്‍പരുള്ളം-ഭക്തഹൃദയം; കവര്‍ന്തുനിര്‍ക്കും-കവര്‍ന്നുനില്‍ക്കുന്ന; 
ഇത്തന്മയുളെളാരു-ഇത്തരം സ്വരുപമുള്ള; തൈവതം-ദൈവം; എന്‍റുമെ മക്കു 
ള്ളതേ-എന്നും എന്റേതാണ്‌. 
ചിത്ത്‌, ജഡം എന്ന സാപേക്ഷാനുഭവം മാറി ഇടതിങ്ങി വിളങ്ങി ഉണ്മ, 
ഇല്ലായ്മ എന്ന സാപേക്ഷാനുഭവങ്ങളും പോയി പലപല ദൃശ്യങ്ങളുണ്ടെന്ന 
തോന്നലും പോയി ബന്ധങ്ങളില്‍നിന്നു നിശ്ശേഷം മോചിക്കണം എന്ന 
ചിന്തയും പോയി ശര്‍ക്കരരസംപോലെ മാധുര്യമാര്‍ന്ന്‌ ഭക്തഹൃദയം കവര്‍ന്നു 
നില്‍ക്കുന്ന ഇത്തരം സ്വരൂപമുള്ള ദൈവം എന്നും എന്റേതാണ്‌. 


ചിത്തും ജഡവും 


ശുദ്ധചിത്ത്‌ അഥവാ ശുദ്ധബോധം ഇതാണു ബ്രഹ്മസ്വരുപം. പക്ഷെ 
അതില്‍ അജ്ഞാതരുപിണിയായ മായ പ്രവര്‍ത്തനമാരംഭിക്കുന്നതോടെ 
ഇല്ലാത്ത ജഡം കൂടി ഉണ്ടെന്നു തോന്നാനിടവരുന്നു. ചിത്ത്‌, ജഡം എന്ന 
സാപേക്ഷദ്വൈതഭാവന ആരംഭിക്കുന്നു. ഈ സാപേക്ഷ ദ്വൈതഭാവനയുടെ 
രൂപാന്തരങ്ങളാണ്‌ ഉണ്ട, ഇല്ലായ്മ, വെളിച്ചം, ഇരുട്ട, സുഖം, ദുഃഖം എന്നിവ 
യെല്ലാം. ബന്ധമോക്ഷചിന്തപോലും പാടെ അസ്തമിക്കുന്ന അദ്വൈതാനുഭ 
വത്തില്‍ മുന്‍ വിവരിച്ച സാപേക്ഷസങ്കല്‍പങ്ങള്‍ക്കൊന്നും പ്രസക്തിയില്ലെന്നു 
തീര്‍ച്ചയാണല്ലോ. 


3. ഒന്റെന്റ രണ്ടെനും കുറ്റം പവിക്കുമതന്റിവെറും 
കുന്റെനിര്‍ പള്ളമും നേരേ വിരുത്തം കുതിത്തിടിലോ 
കുന്റിടും കുറ്റം കുടിന്തമ്പരുള്ളം കവര്‍ന്ത പിഞ്ചു- 
കന്റന്റിരുവിളൈയാടലിക്കണ്ടതുലകമെല്ലാം. 
ഒന്റെന്റരണ്ടെനും-ഒന്നെന്നുകേട്ടാല്‍ ഉടനേ രണ്ടെന്നും; കുറ്റം പവിക്കും 
-തെറ്റായ തോന്നലുണ്ടാകും; അതെന്റി വെറും-അതുകുടാതെ കേവലം; കുന്റെ 
നിര്‍-കുന്നെന്നു കേട്ടാല്‍; പള്ളമും-കുഴിയെന്നും; വിരുത്തം കുതിത്തിടിലോ 
-വിപരീതബോധം കുതിച്ചെത്തുമല്ലോ; കുന്റിടും കുറ്റം അദ്വൈതാനുഭവത്തിനു 
കുറവുണ്ടാക്കുന്ന ഈ ദ്വന്ദ് ബോധം; കുടിന്ത്‌-അകറ്റി; അമ്പരുള്ളം കവര്‍ന്ത 
-ഭക്തഹൃദയം കവരുന്ന; പിഞ്ചുകന്‍തന്‍ -പരമശിവന്റെ; തിരുവിളൈയാടലി 
ക്കണ്ടതുലകമെല്ലാം-ദിവ്യലീല മാത്രമാണീ കാണുന്ന പ്രപഞ്ചമെല്ലാം. 
ഒന്നെന്നു കേട്ടാലുടനെ രണ്ടെന്നും തെറ്റായ തോന്നലുണ്ടാകും. അതു 
കൂടാതെ കേവലം കുന്നെന്നു കേട്ടാല്‍ കുഴിയെന്നും വിപരീതബോധം കുതി 
ച്ചെത്തുമല്ലോ. അദ്വൈതാനുഭവത്തിനു കുറവുണ്ടാക്കുന്ന ഈ ദ്വന്വബോധം 


തേവാരച്ഛതികങ്കള്‍ 507 





അകറ്റി ഭക്തഹൃദയം കവരുന്ന പരമശിവന്റെ ദിവ്യലീല മാത്രമാണീ കാണുന്ന 
പ്രപഞ്ചമെല്ലാം. 


വിരുദ്ധ ദ്വന്വബോധം 


വിരുദ്ധ ദന്വബോധമാണു പ്രപഞ്ചജീവിതം. ഒന്നെന്നു കേട്ടാല്‍ 
രണ്ടെന്നും കുന്നെന്നു കേട്ടാല്‍ കുഴിയെന്നും ഉണ്ടെന്നു കേട്ടാല്‍ ഇല്ലെന്നും 
ഉടനേ തോന്നിപ്പോകും. ജീവിത ക്ലേശങ്ങള്‍ക്കെല്ലാം കാരണം ഈ ല്വന്ധ്ാനു 
ഭവമാണ്‌. ഇവയെ അകറ്റി അദ്വൈതബോധം നേടുകയാണു ജീവിതലക്ഷ്യം. 
ഭാവാത്മകമായ ഒരേ ജീവിതസത്തയില്‍ മായ വെറുതേ ഉണ്ടെന്നു തോന്നി 
ക്കുന്നവ മാത്രമാണ്‌ ഭാവാഭാവ രൂപങ്ങളായ ദ്വന്വഭാവങ്ങള്‍. എല്ലാം ഒരേ ജഗ 
ദീശ്വരന്റെ ലീലയാണെന്നു ഭാവനചെയ്തു ദ്വന്വബോധം ഒഴിവാക്കുകയാണ്‌ 
അദ്വൈതാനുഭവത്തിനുള്ള ഉപായം. 


4. ഈ ലക്കണത്തിലിരിക്കുകൈ കുറ്റമെതിര്‍കണത്തില്‍ 
മുലപ്പൊരുളില്ലൈ മുന്റാവതില്‍ പിന്‍മുടിവുമെങ്കേ 
കാലത്തിലൊന്‍റി വിരിപ്പുള്ളതൊന്‍റിര്‍ കടുംപകൈയാം 
മാലുമയനുമതിര്‍പട്ടുരുത്തിരനും മായ്ന്തിടുമേ. 


ഈ ലക്കണത്തില്‍-ഇങ്ങനെയുള്ള വിരുദ്ധാനുഭവങ്ങളില്‍; ഇരിക്കുകൈ 
കുറ്റം-പെട്ടു കഴിഞ്ഞുകൂടുന്നതു ശരിയല്ല; എതിര്‍ കണത്തില്‍-ഈ വിരുദ്ധാ 
നുഭവങ്ങളില്‍ അഭാവാത്മകമായതില്‍; മുലപ്പൊരുളില്ലൈ-ആദ്യത്തേതായ 
സത്യം അശേഷമില്ല; മൂന്‍റാവതില്‍-ത്രിഗുണങ്ങളില്‍പെട്ടുപോയാല്‍; പിന്‍മു 
ടിവുമെങ്കെ-പിന്നെ അതൊഴിഞ്ഞുമാറുന്നതുമെങ്ങനെ; കാലത്തിലൊന്‍റി-കാ 
ലഗതിയെ പിന്‍തുടര്‍ന്ന; വിരിപ്പുള്ളതൊന്റിര്‍-എന്തെങ്കിലും കൊതിച്ചുകഴിഞ്ഞു 
കൂടിയാല്‍; കടുംപകൈയാം-കൊടിയ ചതിയില്‍പെടാനിടയാകും; മാലുമയ 
നുമതിര്‍പട്ട്‌-വിഷ്ണുവും ബ്രഹ്മാവും അതില്‍പെട്ടു; രുത്തിരനും-രുദ്രനും; 
മായ്ന്തിടുമേ-മാഴ്കിപ്പോകാനിടയുണ്ട്‌. 

ഇങ്ങനെയുള്ള വിരുദ്ധാനുഭവങ്ങളില്‍പെട്ടു കഴിഞ്ഞു കൂടുന്നതു ശരി 
യല്ല. ഈ വിരുദ്ധാനുഭവങ്ങളില്‍ അഭാവാത്മകമായതില്‍ ആദ്യത്തേതായ 
സത്യം അശേഷമില്ല. ര്രിഗുണങ്ങളില്‍ പെട്ടുപോയാല്‍ പിന്നെ അതൊഴിഞ്ഞു 
മാറുന്നതുമെങ്ങനെ? കാലഗതിയെത്തുടര്‍ന്ന്‌ എന്തെങ്കിലുമൊന്നു കൊതിച്ചു 
കൂടിയാല്‍ കൊടിയ ചതിയില്‍ പെടാനിടയാകും. വിഷ്ണുവും ബ്രഹ്മാവും 
അതില്‍പെട്ടു രുദ്രനും മാഴ്കിപ്പോകാനിടയുണ്ട്‌. 


ദവന്വാനുഭവ രഹസ്യം 

ഉണ്മ, ഇല്ലായ്മ, സുഖം, ദുഃഖം എന്നിങ്ങനെ തോന്നുന്ന വിരുദ്ധാനുഭവ 
ങ്ങളില്‍ ഉണ്മ, സുഖം തുടങ്ങിയവ ഭാവാത്മകവും ഇല്ലായ്മ, ദുഃഖം തുടങ്ങി 
യവ അഭാവാത്മകവുമാണ്‌. ഇതില്‍ ആദ്യത്തേതു സത്യാംശവും രണ്ടാമത്തേത്‌ 
അസത്യാംശവുമാണ്‌. ആദ്യത്തേതില്‍ കൃത്രിമമായി ഉണ്ടെന്നു തോന്നിക്കു 
ന്നതാണു രണ്ടാമത്തേത്‌. അതുകൊണ്ട്‌ രണ്ടാമത്തേതില്‍ സത്യാംശം ലേശവു 


508 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സമ്ധുര്‍ണഡവ്യാഖ്യാനം - ഭാഗം 7 


മില്ല. “എതിര്‍ കണത്തില്‍ മൂലപ്പൊരുളല്ലൈ” എന്നു പറഞ്ഞിരിക്കുന്നത്‌ 
ഇക്കാര്യം വെളിവാക്കാനാണ്‌. ഈ കൃത്രിമാനുഭവം ഉണ്ടാക്കിത്തീര്‍ക്കുന്നത്‌ 
ത്രിഗുണാത്മികയായ മായയാണ്‌. ആ മായയില്‍ പെട്ടാല്‍ പിന്നെ രക്ഷപ്പെടുക 
പ്രയാസം. ലൌകികമായ ആഗ്രഹം വിടാതിരിക്കുന്നതാണു മായയുടെ ലക്ഷണം. 
കാലഗതിയില്‍ ആഗ്രഹങ്ങള്‍ നിലനിറുത്തിയാല്‍ അവ ജനനമരണരുപമായ 
സംസാരബന്ധത്തെ നീട്ടിക്കൊണ്ടു പോകും. ഇതാണു മായയുടെ ചതി. 


5. മാലുമയനും മകേചുരന്‍ രുത്തിരന്‍ ചതാചിവനും 
കാലചക്കിരപിരമത്തൈ കണ്ടു കൈകുവിത്തെവുലകും 
ലീലൈയിന്‍ വൈത്തുലയിപ്പിത്തുലിംഗപിരതിട്ടൈ ചെയ്തു 
മേലിളകാതെ മെഴുകിട്ടുറൈപ്പിത്തതെന്റൈവമേ. 

മാലുമയനും-വിഷ്ണുവും ബ്രഹ്മാവും; മകേചുരന്‍ -മഹേശ്വരനും; 
രുത്തിരന്‍-രുദ്രനും; ചതാചിവനും-സദാശിവനും; കാലചക്കിരപിരമത്തൈ 
കണ്ടു-സൃഷ്ടി സ്ഥിതിസംഹാരരൂപമായ കാലച്ചരരക്രഭ്രമം കണ്ടമ്പരന്ന്‌; 
കൈകുവിത്ത്‌ -കൈകുപ്പി; എവ്വുലകും-എല്ലാലോകവും; ലീലൈയിന്‍ 
വൈത്തു-വെറും കളിയായി സൃഷ്ടിച്ചു രക്ഷിച്ച്‌; ലയിപ്പിത്തു-ലയിപ്പിച്ച്‌; 
ലിംഗപിരതിട്ടൈ ചെയ്തു-സൂക്ഷ്മരുപത്തില്‍ തന്നില്‍തന്നെ സൂക്ഷിച്ച; മേലി 
ളകാതെ-സ്വരൂപത്തിനൊരു മാറ്റവും വരാതെ; മെഴുകിട്ടുറൈപ്പിത്തതെന്‍ 
തൈവമേ- മെഴുകിട്ടുറപ്പിച്ചപോലെ അചഞ്ചലമായി വര്‍ത്തിക്കുന്നവനാണു 
എന്റെ ദൈവം. 
വിഷ്ണുവും (ബ്രഹ്മാവും മഹേശ്വരനും സദാശിവനും സൃഷ്ടിസ്ഥിതി 
സംഹാരരൂപമായ കാലച്ക്രഭമം കണ്ടമ്പരന്ന്‌ കൈകൂപ്പി എല്ലാ ലോകവും 
വെറും കളിയായി സൃഷ്ടിച്ചു രക്ഷിച്ചു ലയിപ്പിച്ചു സൂക്ഷ്മരൂുപത്തില്‍ 
തന്നില്‍തന്നെ സൂക്ഷിച്ചു സ്വരൂപത്തിനൊരു മാറ്റവും വരാത മെഴുകിട്ടുറപ്പി 
ച്ചപോലെ അചഞ്ചലനായി വര്‍ത്തിക്കുന്നവനാണ്‌ എന്റെ ദൈവം. 


ബ്രഹ്മവും സൃഷ്ടിയും 

ബ്രഹ്മത്തില്‍ മായ ഉണ്ടാക്കുന്നവയാണു സൃഷ്ടി സ്ഥിതി സംഹാരങ്ങള്‍. 
മായ സ്പന്ദിച്ചു സൃഷ്ടിസ്ഥിതിസംഹാരങ്ങള്‍ നടത്തുമ്പോഴും ബ്രഹ്മത്തിന്റെ 
അഖണ്ഡസ്ഥിതിക്കോ അചഞ്ചലതയ്ക്കോ ഒരു കേടും സംഭവിക്കുന്നില്ല. 
സൂക്ഷ്മരുപത്തില്‍ അഥവാ ലിംഗരൂപത്തില്‍ ലയാവസ്ഥയില്‍ പോലും 
പ്രപഞ്ചം ബ്രഹ്മത്തില്‍ സ്ഥിതി ചെയ്യുന്നു. സൃഷ്ടിയില്‍ പെട്ടവരായതു 
കൊണ്ട്‌ ബ്രഹ്മാവു തുടങ്ങിയ ഈശ്വരന്മാര്‍പോലും കാലച്ക്രഭമത്തില്‍ മാറി 
മാറി വന്നുകൊണ്ടേയിരിക്കും. വിവിധ കര്‍മങ്ങളെ ആസ്പദമാക്കി ശിവസ്വ 
രൂപമായ ബ്രഹ്മം തന്നെയാണു ബ്രഹ്മാവ്‌, വിഷ്ണു, മഹേശ്വരന്‍, രുദ്രന്‍, സദാ 
ശിവന്‍ എന്നൊക്കെ വേര്‍തിരിയുന്നത്‌. ഈ ദേവന്മാരൊക്കെ ്രഹ്മത്തെയ 
റിഞ്ഞു കൈകുപ്പി സ്വകൃത്യം നിര്‍വഹിക്കുന്നവരാണ്‌. 


6. വേറുവേറാം വിടയങ്കള്‍ വെറുഞ്ചടമേ പൊറിയിര്‍ 
ചേരുമപ്പോതു ചെകമ്പരമെങ്കുഞ്ചെറിന്തിലങ്കും 


തേവാരപ്ഛതികങ്കള്‍ 509 


ചീരരുള്‍ ചോതിചിവചിത്പരപാനുവെഴുന്തരുളി 
കൂരിരുള്‍ കോരിരുടിത്തു വെളിയിര്‍ക്കുലാവുമതേ. 
വേറുവേറാം-വേറെവേറെയായിക്കാണപ്പെടുന്ന; വിടയങ്കള്‍-വിഷയങ്ങള്‍; 
വെറുംചടമേ-വെറും ജഡമാണ്‌; പൊറിയിര്‍ ചേരുമപ്പോത്‌-ഇന്ദ്രിയങ്ങളുമായി 
കൂടിച്ചേരുമ്പോള്‍; ചെകമ്പരമെങ്കു-ഈ ലോകമായും പരലോകമായും എവി 
ടെയും; ചെറിന്തിലങ്കും-ഈ വിഷയങ്ങള്‍ വ്യാപിച്ചു കാണപ്പെടും; ചീരരുള്‍ചോ 
തി-ദിവ്യതേജോമയമായ; ചിവചിത്‌ പരപാനു-മംഗളബോധസ്വരുപവും പരമ 
കാരണവുമായ ബ്രഹ്മസൂര്യന്‍; എഴുന്തരുളി-എഴുന്നള്ളി; കൂരിരുള്‍-കൂരിരുട്ടിനെ 
അഥവാ അജ്ഞാനത്തെ; കോരിരുടിത്തു-ഇരുട്ടാക്കി അഥവാ ഒഴിച്ചുമാറ്റി; വെളി 
യര്‍-പുറമേയും സര്‍വത്ര; കുലാവുമതേ-അതുതന്നെ വ്യാപിച്ചു നില്‍ക്കും. 
വേറെവേറെയായി കാണപ്പെടുന്ന വിഷയങ്ങള്‍ വെറും ജഡമാണ്‌. ഇന്ദ്ര 
യങ്ങളുമായി കൂടിച്ചേരുമ്പോള്‍ ഈ ലോകമായും പരലോകമായും എവി 
ടെയും ഈ വിഷയങ്ങള്‍ വ്യാപിച്ചു കാണപ്പെടും. ദിവ്യതേജോമയമായ, മംഗ 
ളബോധസ്വരൂപവും പരമകാരണവുമായ ബ്രഹ്മസൂര്യന്‍ എഴുന്നള്ളി കൂരിരു 
ട്ടിനെ അഥവാ അജ്ഞാനത്തെ ഇരുട്ടാക്കി അഥവാ ഒഴിച്ചുമാറ്റി പുറമേയും 
സര്‍വ്രത അതുതന്നെ വ്യാപിച്ചുനില്‍ക്കും. 


ബ്രഹ്മസൂര്യോദയം 


വിരുദ്ധാനുഭവങ്ങളിലെ ജഡരൂപങ്ങള്‍ സത്യമല്ലെന്നു ്രഹ്മസാക്ഷാ 
ത്കാരത്തോടെ സ്പഷ്ടമായി തെളിയും. സൂര്യനുദിക്കുമ്പോള്‍ ഇരുട്ടില്ലാതാ 
കുന്നു. എന്നാല്‍ അതുവരെ ഇരുട്ടുണ്ടെന്നു തോന്നിയിരുന്നു. അതുപോലെ 
ഇന്ദ്രിയങ്ങള്‍ ഉണ്ടെന്നു തോന്നിക്കുന്ന വിഷയങ്ങള്‍ ഇഹപരലോകങ്ങളെ ഉള 
വാക്കുന്നു. (ബഹ്മസൂര്യന്‍ ഉദയം ചെയ്യുന്നതോടെ വെളിയിലുണ്ടെന്നു 
തോന്നുന്ന ഈ ഇഹപരലോകങ്ങളും കേവലം ബ്രഹ്മമാണെന്നനുഭവിക്കാ 
റാകും. വിഷയങ്ങളാകുന്ന ഇരുട്ടു പാടെ മാഞ്ഞുപോകും. 


7. പാരൈമ്പുലങ്ങള്‍ പൊറിവായ്മടിന്തുപ്പകര്‍വരിയ 
കാരണകാരിയമറ്റു കരണക്കവര്‍ കടിന്തു 
പൂരണ ചോതിയിര്‍ പുത്തപുരുടപ്പുരൈകടീര്‍ന്തു 
ചീരണമിര്‍ച്ചെകച്ചോതിയിര്‍ച്ചിന്തെതിറൈകൊടുപ്പേന്‍. 
പാരൈമ്പുലങ്ങള്‍-ഭൂമി തുടങ്ങിയ അഞ്ചു വിഷയങ്ങളും; പൊറിവായ്‌ 
മടിന്തു-മനസ്സില്‍ അടങ്ങി; പകര്‍വരിയ-പറഞ്ഞറിയിക്കാന്‍ കഴിയാത്ത; കാര 
ണകാരിയമറ്റു-കാരണകാര്യപ്രവാഹം തീര്‍ന്ന്‌; കരണക്കവര്‍ കടിന്തു-മനസ്സിലെ 
ആശാമറ മാറി; പൂരണചോതിയി൪-പൂര്‍ണമായ ബ്രഹ്മജ്യോതിസ്സില്‍; പുത്ത 
പുരുടപ്പുരൈകടീര്‍ന്തു-ഉണര്‍ന്ന പുരുഷന്റെ ജീവഭാവം മാറി; ചീരണമിര്‍- 
വേദത്തില്‍; ചെകച്ചോതിയിര്‍-വെളിപ്പെടുത്തിയിട്ടുള്ള ജഗജ്ജ്യോതിസ്സില്‍; 
ചിന്തൈതിറൈകൊടുപ്പേന്‍-എന്റെ ചിന്തയെ സദാ ഞാന്‍ ചേര്‍ത്തുവയ്ക്കുന്നു. 
ഭൂമി തുടങ്ങിയ അഞ്ചു വിഷയങ്ങളും മനസ്സിലടങ്ങി പറഞ്ഞറിയിക്കാന്‍ 
കഴിയാത്ത കാരണകാര്യപ്രവാഹം തീര്‍ന്ന്‌ മനസ്സിലെ ആശാമറ മാറി പൂര്‍ണ 
മായ ബ്രഹ്മജ്യോതിസ്സില്‍ ഉണര്‍ന്ന പുരുഷന്റെ ജീവഭാവം മാറി തെളിയുന്ന 


510 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


വേദത്തില്‍ വെളിപ്പെടുത്തിയിട്ടുള്ള ജഗജേജ്യാതിസില്‍ എന്റെ ചിന്തയെ സദാ 
ഞാന്‍ ചേര്‍ത്തുവയ്ക്കുന്നു. 


കാരണകാര്യ,പവാഹം 


പുറമേ നോക്കുന്നവര്‍ക്കു ഒരു തീരുമാനത്തിലും എത്താന്‍ കഴിയാത്ത 
ഒരനിര്‍വചനീയമായ പ്രതിഭാസമാണു കാരണകാര്യപ്രവാഹം. ഒരേ വസ്തു 
തന്നെ ഒന്നിന്റെ കാരണമായും മറ്റൊന്നിന്റെ കാര്യമായും വെളിപ്പെടുന്നു. ചില 
ടത്ത്‌ ഏതു കാരണം ഏതു കാര്യം എന്നു നിശ്ചയിക്കാന്‍ കഴിയാത്തവിധം 
കാരണകാര്യഭാവം ച്രകാകാരമായി തിരിയുന്നതായി കാണുന്നു. അണ്ടി 
മൂത്തതോ മാവു മുത്തതോ എന്ന ചോദ്യം പണ്ടേയുള്ളതാണല്ലോ. പരമകാ 
രണമായ ബ്രഹ്മജ്യോതിസ്സു കണ്ടുണരുന്നതുവരെ കാരണ കാര്യര്രവാഹ 
ത്തിന്റെ ഈ അനിര്‍വചനീയത തുടരും. ആ സത്യം അറിയുന്നതോടെ എല്ലാം 
അതുതന്നെയെന്നും കാരണകാര്യപ്രവാഹവും മറ്റും വെറും മായയുടെ കളി 
യാണെന്നും ബോധ്യമാകും. 


8. തേകമിതുതിട്ടമല്ല തിവ്വിയാനന്തത്തെള്ളമുതി- 
ററാകമറ മുഴ്കിച്ചാതനച്ചാത്തിയച്ചാര്‍വൊഴിന്ത്‌ 
പോകുമ്പടിക്കുപ്പുവനേകനാതന്‍ കരുണൈ പൂത്ത 
പാകമ്പകര്‍ന്തപ ചുങ്കൊടിയോടിങ്കണെവതെന്റോ. 

തേകമിതു തിട്ടമല്ല-ഈ ദേഹം സ്ഥിരമല്ല; തിവ്വിയാനന്തത്തെള്ളമുതിന്‍ 
-ദിവ്യമായ ബ്രഹ്മാനന്ദമാകുന്ന തെളിഞ്ഞ അമൃതില്‍; താകമറ-ദാഹം തീരത്ത 
ക്കവണ്ണം; മുഴ്കി-മുങ്ങി; ചാതനച്ചാത്തിയച്ചാര്‍വൊഴിന്ത്‌-സാധനം സാധ്യം 
എന്നിവയുടെ വേര്‍തിരിവൊക്കെ മാറി; പോകുമ്പടിക്ക-അദ്വൈതാനുഭവം വരത്ത 
ക്കവണ്ണം; പുവനേകനാതന്‍-ജഗദേകനാഥന്‍; കരുണൈ പുത്ത-കാരുണ്യം 
നിറഞ്ഞ്‌; പാകം പകര്‍ന്ത-പാകമായി പകരുന്ന; പചുങ്കൊടിയോടിങ്കണൈവ 
തെന്റോ-കാമധേനുവിനെപ്പോലെ എന്റെ അടുത്തേയ്ക്കോടിയെത്തുന്നതെ 
ന്നാണോ? 

ഈ ദേഹം സ്ഥിരമല്ല. ദിവ്യമായ ബ്രഹ്മാനന്ദമാകുന്ന തെളിഞ്ഞ അമൃ 
തില്‍ ദാഹം തീരത്തക്കവണ്ണം മുങ്ങി സാധനം സാധ്യം എന്നിവയുടെ വേര്‍തി 
രിവൊക്കെ മാറി അദ്വൈതാനുഭവം വരത്തക്കവണ്ണം ജഗ ദേകനാഥന്‍ 
കാരുണ്യം നിറഞ്ഞു പാകമായി പകരുന്ന കാമധേനുവിനെപ്പോലെ എന്റെയ 
ടുത്തേയ്ക്കോടിയെത്തുന്നതെന്നാണോ? 


ദേഹം അനിതൃം 


ഈ ദേഹം ജഡമായതുകൊണ്ടുതന്നെ അതനിത്യമാണ്‌. എന്നാല്‍ നിത്യ 
മായ ്രഹ്മസത്യം കണ്ടെത്താനുള്ള ഉത്തമോപകരണമാണു മനുഷ്യദേഹം. 
ശ്രവണം, മനനം, നിദിധ്യാസം തുടങ്ങി സാധകങ്ങള്‍ അഭ്യസിച്ചാല്‍ ജഡദേ 
ഹത്തിലിരിക്കവേതന്നെ സാധ്യമായ അദ്ൈതാനുഭവം വന്നു ചേരും. പ്രൌഡഃ 
മായ ബ്രഹ്മാനുഭവത്തിലെത്തിയാല്‍ അതോടെ സാധനാരുപങ്ങളായ ധ്യാന 
സമാധികളും പിന്നെ ആവശ്യമില്ലാതാകും. ഇതാണു സഹജബ്രഹ്മനിഷ്ഠ. 


തേവാരച്ഛതികങ്കള്‍ 511 


ഇത്‌ കാമധേനുവിനെപ്പോലെ എല്ലാ അഭിലാഷങ്ങളും തൃപ്തിപ്പെടുത്തി മനു 
ഷ്യജീവിതത്തെ ധന്യമാക്കുന്നു. 


9. പഞ്ചപ്പടും പറവൈക്കോപരമ്പിയിപ്പാഴ്മനമാം 
പഞ്ചക്കളൈ കൊയ്തു പുലങ്കുടിപ്പൊക്കിഴമാം 
കഞ്ചിക്കുടിക്കോ കുടിയേറ്റി നീ കരുണാകരനേ 
തഞ്ചന്തിരുവടിയെന്റു തമിയേന്‍ തളിരുകിന്റേന്‍. 
പഞ്ചപ്പടും-ഒന്നും മതിയാകാതെ ഉഴലുന്ന; പറവൈക്കോ-ഇന്ദ്രിയങ്ങ 
ളാകുന്ന പക്ഷികളെ പുലര്‍ത്താനോ; പരമ്പിയിപ്പാഴ്മനമാം-എല്ലാറ്റിലും ചെന്നു 
പറ്റി അഭയം കാണാതെ ഉഴലുന്ന ഈ ദുഷ്ടമനസ്സിനോ; പഞ്ചക്കളൈ 
കൊയ്തു-വിഷയങ്ങളാകുന്ന അഞ്ചു കളകള്‍ കൊയ്തു നല്‍കി; പുലങ്കുടി 
പൊക്കിഴമാം-തെണ്ടിത്തിരിയുന്ന വ്യര്‍ഥമായ; കഞ്ചിക്കുടിക്കോ-ഈ ലൌകി 
കജീവിതത്തിനാണോ; കരുണാകരനേ-കരുണാനിധിയായ അല്ലയോ ഭഗ 
വാനേ; നീ കുടിയേറ്റി-അങ്ങു ഈ മനുഷ്യദേഹം തന്നുവിട്ടത്‌; തഞ്ചം തിരു 
വടിയെന്റു-എനിക്കഭയം അങ്ങുമാത്രമാണെന്നും; തമിയേന്‍-അഗതിയായ 
ഞാന്‍; തളരുകിന്റേന്‍-ചിന്തിച്ചുതളരുന്നു. 
ഒന്നും മതിയാകാതെയുഴലുന്ന ഇന്ദ്രിയങ്ങളാകുന്ന പക്ഷികളെ 
പുലര്‍ത്താനോ, എല്ലാറ്റിലും ചെന്നുപറ്റി അഭയം കാണാതെ ഉഴലുന്ന ഈ 
ദുഷ്ടമനസ്സിനോ, വിഷയങ്ങളാകുന്ന അഞ്ചു കളകള്‍ കൊയ്തു നല്‍കി 
തെണ്ടിത്തിരിയുന്ന വ്യര്‍ഥമായ ഈ ലാകികജീവിതത്തിനോ കരുണാനിധി 
യായ അല്ലയോ ഭഗവാനേ, അങ്ങു ഈ മനുഷ്യദേഹം തന്നുവിട്ടത്‌? എനിക്ക 
ഭയം അങ്ങു മാത്രമാണെന്ന്‌ അഗതിയായ ഞാന്‍ ചിന്തിച്ചുതളരുന്നു. 


മനുഷ്യദേഹം 

മനുഷ്യദേഹം മറ്റു ജീവികളുടെ ദേഹംപോലയല്ല. വ്യക്തമായ വിവേ 
കവും നല്‍കിയാണു ഭഗവാന്‍ ജീവനെ അതില്‍ കുടിയിരുത്തിയിരിക്കുന്നത്‌. 
ബ്രഹ്മദര്‍ശനം നേടാനുള്ള വിലപ്പെട്ട ഉപകരണമാണത്‌. അതിനെ ഇന്ദ്രിയ 
ങ്ങളുടെ മനസ്സിന്റെയോ വിഷയാഭിലാഷങ്ങളുടെയോ പിന്നാലെ പായിക്കു 
ന്നവന്‍ ജീവിതത്തെ ജഡത്തിന്റെ കൂരിരുട്ടിലേക്കു വലിച്ചെറിയുന്നവനാണ്‌. 
അങ്ങനെ സംഭവിക്കാനിടവരരുതേ എന്നാണിവിടെ പ്രാര്‍ഥിച്ചിരിക്കുന്നത്‌. 


10. എന്തക്കണത്തിലെതിരറ്റെമന്‍ വലൈയിന്‍ പിണിപ്പ- 
ദൃന്തക്കണമകങ്കാരമിഞ്ഞാനപ്പിരകാചമുണ്ടായ്‌ 
എന്തക്കണങ്കളുമെട്ടാതിണൈര്‍ പരചിവത്തിന്‍ 
കന്തക്കമലമലര്‍പതം രണ്ടും കതി നമക്കേ. 

എന്തക്കണത്തില്‍-ഏതു ക്ഷണത്തില്‍; എതിരറ്റൈമന്‍ -തടയാന്‍ കഴി 
യാത്തവിധം മൃത്യു; വലൈയിന്‍ പിണിപ്പത്‌-വലവീശി അകപ്പെടുത്തുന്നുവോ; 
അന്തക്കണം-ആ ക്ഷണം; അകങ്കാരമിഞ്ഞാനിപ്പിരകാചമുണ്ടായ്‌-ജീവഭാവമായ 
അഹങ്കാരത്തിനു ്രഹ്മഭാവമായ ജ്ഞാനപ്രകാശം കിട്ടി; എന്തക്കണങ്കളുമെ 
ട്ടാതെ-ഏതുവിധമായ ചിന്തകളും ബാധിക്കാതെ; ഇണൈര്‍-ഒന്നായിച്ചേരുന്ന 


512 ശ്രീനാരായണ ഗുരുദേവക്ൃതികള്‍ സമ്ധ്ുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


തില്‍; പരചിവത്തിന്‍-പരമശിവന്റെ; കന്തക്കമലമര്‍-സരഭ്യമുള്ള താമരകള്‍ 

പോലെ വിളങ്ങുന്ന; പതം രണ്ടും-കാലടികള്‍ രണ്ടും; കതി നമക്കേ-ഈ 

ഭക്തനു സഹായമായി ഭവിക്കട്ടെ. 

ഏതു ക്ഷണത്തില്‍ തടയാന്‍ കഴിയാത്തവിധം മൃത്യു വലവീശി അക 

പ്പെടുത്തുന്നുവോ ആ ക്ഷണം ജീവഭാവമായ അഹങ്കാരത്തിനു ബ്രഹ്മഭാവ 
മായ ജ്ഞാനപ്രകാശം കിട്ടി ഏതു വിധമായ ചിന്തകളു ബാധിക്കാതെ ഒന്നായി 
ചേരുന്നതില്‍ പരമശിവന്റെ സരഭ്യമുള്ള താമരകള്‍പോലെ വിളങ്ങുന്ന കാല 
ടികള്‍ രണ്ടും ഈ ഭക്തനു സഹായമായി ഭവിക്കട്ടെ. 


മരണവും ബ്രഹ്മാനുഭവവും 


ജീവിതത്തിലുടനീളം വസ്തുബോധത്തോടെ നിരന്തരമായ ബ്രഹ്മഭാ 
വന അഭ്യസിക്കുന്ന ഒരാള്‍ക്കു മരണത്തിനുമുന്‍പ്‌ അതു വ്യക്തമായി അനു 
ഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദോഷമൊന്നും വരാനില്ല. മരണവേളയില്‍ ബ്രഹ്മ 
ഭാവന ദൃഡപ്പെട്ട്‌ അങ്ങനെയുള്ളയാള്‍ ക്രമമുക്തിക്ക്‌ അര്‍ഹനായി ഭവിക്കുന്നു 
എന്നാണു ശ്രുതി ഘോഷിക്കുന്നത്‌. 

ഗുരുദേവന്റെ അദ്വൈതബ്രഹ്മനിഷ്ഠയെ അതിന്റെ പൂര്‍ണരൂപത്തില്‍ 
വെളിപ്പെടുത്തുന്ന കൃതിയാണു തേവാരപ്പതികങ്കള്‍. വിശേഷിച്ചും നാലും 
അഞ്ചും പതികങ്ങള്‍. തമിഴ്ഭാഷ നല്ല വശമില്ലാത്ത വ്യാഖ്യാതാവിനു ഇവ 
യുടെ താല്‍പര്യം ഗ്രഹിക്കാന്‍ ഡോ. റ്റി. ഭാസ്കരന്റെ വ്യാഖ്യാനം അത്യന്തം 
ഉപകരിച്ചു എന്നു ര്പസ്താവിക്കന്‍ സന്തോഷമുണ്ട്‌. സുസ്പഷ്ടമായ 
ബ്ര്ഹ്മജ്ഞാനം പകര്‍ന്നുതരുന്ന ഈ കൃതി രചിച്ചു നമ്മെ അനുഗ്രഹിച്ച ഗുരു 
ദേവന്റെ പാദങ്ങളില്‍ സാഷ്ടാംഗം പ്രണമിക്കാം. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


14 
ഒരു തമിഴശ്മോകം 


വ്യാഖ്യാനം 


ഇതൊരു ഗംഗാസ്തുതിയാണ്‌. (ഈ ശ്ലോകം ബ്രഹ്മ ശ്രീനാരായണഗു 
രുസ്വാമി തൃപ്പാദങ്ങള്‍ “കത്യക്ഷീണി' എന്ന സംസ്കൃത ശ്ലോകത്തിന്റെ ഭാഷ 
യായി എഴുതിയതാകുന്നു, എന്ന കുറിപ്പോടുകൂടി ശ്രീ ശിവലിംഗസ്വാമിക 
ളുടെ നോട്ടുബുക്കില്‍ ചേര്‍ത്തിരിക്കുന്നതാണ്‌.) ഈ കുറിപ്പോടുകൂടിയാണിതു 
ശിവഗിരിയില്‍ നിന്നും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്‌:- 


കണ്‍കളെത്തനൈ കരോടിയെത്തനൈ 
കരിപ്പുലിത്തൊലികളെത്തനൈ 
തിങ്കളിന്‍കലൈ വിടങ്കള്‍ ചീറു- 
മരവങ്കളെത്തനൈ ചെറിന്തെഴും 
കങ്മൈ നീയുമിതുപോല്‍ കണക്കിലൈ നിന്‍ 
നീരില്‍ മുഴ്കുവോരൊവ്വെന്റെയും 
ചംകരിത്തുയരുമാങ്കുചമ്പുവിന്‍ 
ചരൂപരാകിയിതു ചത്യമേ. 
കണ്‍കളെത്തനൈ-കണ്ണുകളെത്ര; കരോടിയെത്തനൈ-തലയോട്ടിക 
ളെത്ര; കരിപ്പുലിത്തൊലികളെത്തനൈ-ആനകളുടെയും പുലികളുടെയും 
തോലുകളെത്ര; തിങ്കളിന്‍കലൈ-ചന്ദ്രക്കലകളെത്ര; വിടങ്കള്‍ ചീറും-വിഷങ്ങള്‍ 
ചീറ്റുന്ന; അരവങ്കളെത്തനൈ-പാമ്പുകളെത്ര; ചെറിന്തെഴും; ഇളകി മറിയുന്ന; 
കങ്കെ-അല്ലയോ ഗംഗേ; നീയുമിതുപോല്‍-നീയും ഇങ്ങനെ എത്ര; കണ 
ക്കിലൈ-ഒരു കണക്കുമില്ല; നിന്‍ നീരില്‍-നിന്റെ വെള്ളത്തില്‍; മുഴ്കുവോ 
രൊവ്വെന്റെയും-മുങ്ങുന്ന ഓരോന്നിനേയും; ചങ്കരിത്തുയരുമാങ്കു-മംഗളസ്വരൂ 
പമാക്കി ഉയരുമാറാക്കുന്നു; ചമ്പുവിന്‍ ചരുപരാകി-ശിവതുല്യരൂപികളാക്കി 
ത്തീര്‍ക്കുന്നു; ഇതു ചത്യമേ-ഇതു സത്യംതന്നെ 
കണ്ണുകളെത്ര, തലയോട്ടികളെത്ര, ആനകളുടെയും പുലികളുടെയും 
തോലുകളെത്ര, വിഷങ്ങള്‍ ചീറ്റുന്ന പാമ്പുകളെത്ര, ഇളകി മറിയുന്ന അല്ലയോ 
ഗംഗേ, നീയും ഇങ്ങനെ എത്ര, ഒരു കണക്കുമില്ല, നിന്റെ വെള്ളത്തില്‍ 
മുങ്ങുന്ന ഓരോന്നിനെയും മംഗളസ്വരൂപമാക്കി ഉയരുമാറാക്കുന്നു, ശിവതു 
ല്യരൂപികളാക്കിത്തീര്‍ക്കുന്നു, ഇതു സത്യം തന്നെ. 


74-2003 33 


514 ശ്രീനാരായണ ഗുരുദേവക്യത്ികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


കാളിദാസന്‍ രചിച്ച ഗംഗാഷ്ടകത്തിലെ ആദ്യശ്ലോകമെന്നു കരുതപ്പെ 
ടുന്ന ഇതിന്റെ മുലശ്ശോകം താഴെ ചേര്‍ക്കുന്നു:- 


കത്യക്ഷീണി കരോടയഃ കതി കതി 
ദ്വീപിദ്ധിപാനാം ത്വചഃ 
കാകോളാഃ കതി പന്നഗാഃ കതി 
സുധാധാമ്നശ്ച ഖണ്ഡാഃ കതി 
കിം ചത്വം ച കതി ത്രിലോകജനനീ 
ത്വദ്വാരിപൂരോദരേ 
മജ്ജജ്ജന്തുകദംബകം സമുദയ- 
ത്യേകൈകമാദായ തത്‌. 
അക്ഷീണീ കതി-കണ്ണുകളെത്ര; കരോടയഃ കതി-തലയോട്ടികളെത്ര; 
ദ്വീപിദ്വിപാനാം ത്വചഃ കതി-പുലികളുടെയും ആനകളുടെയും തോലുകളെത്ര; 
കാകോളാഃ കതി-വിഷങ്ങളെത്ര; പന്നഗാഃ കതി-പാമ്പുകളെത്ര; സുധാധാമ്നഃ 
ച ഖണ്ഡാഃ കതി-ചന്ദ്രക്കലകളെത്ര; കിം ച-മാത്രമല്ല; ്രിലോകജനനീ-അ 
ല്ലയോ ലോകമാതാവേ; ത്വം ച കതി-നീയും എത്ര; ത്വദ്വാരിപൂരോദരേ-നിന്റെ 
ജലപ്രവാഹമധ്യത്തില്‍; മജ്ജത്ജന്തുകദംബം-മുങ്ങുന്ന ജീവജാലം; തത്‌ 
ഏകൈകം-അതില്‍ ഓരോന്നും; ആദായ-സ്വന്തമാക്കിക്കൊണ്ട്‌; സമുദയതി- 
പൊങ്ങിവരാന്‍ ഇടയാകുന്നു. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


4 


വിഷ്ണദുസ്തോത്രങ്ങള്‍ 


വിഷ്ണ്വഷ്ടകം 


വിഷ്ണുംവിശാലാരുണപദ്മനേത്രം 
വിഭാന്തമീശാംബുജയോനിപൂജിതം 
സനാതനം സന്മതിശോധിതം പരം 
പുമാംസമാദ്യം സതതം പ്രപദ്യേ. 


കല്യാണദം കാമഫലപ്രദായകം 
കാരുണ്യരൂപം കലികലമഷഘ്നം 
കലാനിധിം കാമതനൂജമാദ്യം 
നമാമി ലക്ഷ്മീശമഹം മഹാന്തം. 


പീതാംബരം ഭൃങ്ഗനിഭം പിതാമഹ- 
പ്രമുഖ്യവന്ദ്യം ജഗദാദിദേവം 
കിരീടകേയൂരമുഖൈഃ പ്രശോഭിതം 
ശ്രീകേശവം സന്തതമാനതോ/സ്മി. 


ഭുജങ്ഗതല്പം ഭുവനൈകനാഥം 
പുനഃ പുനഃ സ്വീകൃതകായമാദ്യം 
പുരന്ദരാദ്യൈരപി വന്ദിതം സദാ 
മുകുന്ദമത്യന്തമനോഹരം ഭജേ. 


ക്ഷീരാംബുരാശേരഭിതഃ സ്ഫുരന്തം 
ശയാനമാദ്യന്തവിഹീനമവ്യയം 
സത്സേവിതം സാരസനാഭമുച്ചൈര്‍- 
വിഘോഷിതം കേശിനിഷൂദനം ഭജേ. 


ഭക്താര്‍ത്തിഹന്താരമഹര്‍ന്നിശന്തം 
മുനീന്ദ്രപുഷ്പാഞ്ജലിപാദപങ്കജം 
ഭവഘ്നമാധാരമഹാശ്രയം പരം 
പരാപരം പങ്കജലോചനം ഭജേ. 


നാരായണം ദാനവകാനനാനലം 
നതപ്രിയം നാമവിഹീനമവ്യയം 


518 ശ്രീനാരായണ ഗുരുദേവക്ൃതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


ഹര്‍ത്തും ഭുവോ ഭാരമനന്തവിഗ്രഹം 
സ്വസ്വീകൃതക്ഷ്മാവരമീഡിതോ/സ്മി 7 


നമോസ്തു തേ നാഥ! വരപ്രദായിന്‍! 

നമോസ്തു തേ കേശവ ! കിങ്കരോ സ്മി 

നമോസ്തു തേ നാരദപൂജിതാങ്ഫ്രേ 

നമോ നമസ്ത്വച്ചരണം പ്രപദ്യേ. 8 


ഫലശ്രുതിഃ 


വിഷ്ണ്വഷ്ടകമിദം പുണ്യം യഃ പഠേദ്ഭക്തിതോ നരഃ 
സര്‍വപാപവിനിര്‍മുക്തോ വിഷ്ണുലോകം സ ഗച്ഛതി. 


വ്യാഖ്യാനം 


വിഷ്ണുസ്തുതിപരങ്ങളായ എട്ടു സംസ്കൃതശ്ലോകങ്ങളടങ്ങുന്നതാണ്‌ 
ഈ കൃതി. പരമാദ്വൈതിയായിരുന്ന ഗുരുദേവനു ശിവനെപ്പോലെതന്നെ 
വിഷ്ണുവും ഭജനീയനായിരുന്നു എന്നീ കൃതി വെളിപ്പെടുത്തുന്നു. 


1. വിഷ്ണും വിശാലാരുണപദ്മനേത്രം 
വിഭാന്തമീശാംബുജയോനിപൂജിതം 
സനാതനം സന്മതിശോധിതം പരം 
പുമാംസമാദ്യം സതതം പ്രപദ്യേ. 
വിശാലാരുണപദ്മനേത്രം-വിടര്‍ന്നു ചുവന്ന താമര പോലെ മനോഹ 
രമായ കണ്ണുകളുള്ളവനും; ഈശാംബുജ യോനി പൂജിതം-ശിവന്‍, ബ്രഹ്മാവ്‌ 
എന്നിവരാല്‍ പൂജിക്കപ്പെടുന്നവനും; സനാതനം-ഒരിക്കലും ഒരഴിവുമില്ലാത്ത 
വനും; സന്മതിശോധിതം-സജ്ജനങ്ങളാല്‍ സൂക്ഷ്മ ബുദ്ധിയില്‍ വ്യക്തമായി 
സാക്ഷാത്കരിക്കപ്പെടുന്നവനും; പരം-പ്രപഞ്ചത്തിന്റെ പരമകാരണമായിട്ടുള്ള 
വനും; ആദ്യം-പ്രപഞ്ചാരംഭത്തിനുമുമ്പുതന്നെ നിലവിലുണ്ടായിരുന്നവനും; 
വിഭാന്തം-തേജോരുപിയും; പുമാംസം-ദേഹങ്ങളാകുന്ന പുരങ്ങളില്‍ വസി 
ക്കുന്നതുകൊണ്ട്‌ പുരുഷനെന്നു പ്രസിദ്ധിപെറ്റവനുമായ; വിഷ്ണും-സര്‍വ്രത 
വ്യാപിച്ചുനില്‍ക്കുന്ന വിഷ്ണുവിനെ; സതതം-ഇടവിടാതെ; പ്രപദ്യേ-ഞാന്‍ 
ശരണം പ്രാപിക്കുന്നു. 
വിടര്‍ന്നു ചുവന്ന താമരപോലെ മനോഹരമായ കണ്ണുകളുള്ളവനും 
ശിവന്‍, ബ്രഹ്മാവ്‌ എന്നിവരാല്‍ പൂജിക്കപ്പെടുന്നവനും ഒരിക്കലും ഒരഴിവുമി 
ല്ലാത്തവനും സജ്ജനങ്ങളാല്‍ സൂക്ഷ്മബുദ്ധിയില്‍ വ്യക്തമായി സാക്ഷാത്ക 
രിക്കപ്പെടുന്നവനും പ്രപഞ്ചത്തിന്റെ പരമകാരണമായിട്ടുള്ളവനും പ്രപഞ്ചാ 
രംഭത്തിനു മുമ്പുതന്നെ നിലവിലുണ്ടായിരുന്നവനും തേജോരുപിയും 
ദേഹങ്ങളാകുന്ന പുരങ്ങളില്‍ വസിക്കുന്നതുകൊണ്ട്‌ പരുഷനെന്നു പ്രസിദ്ധി 
പെറ്റവനുമായ സര്‍വത്ര വ്യാപിച്ചുനില്‍ക്കുന്ന വിഷ്ണുവിനെ ഇടവിടാതെ 
ഞാന്‍ ശരണം പ്രാപിക്കുന്നു. 


വിഷ്ണ്വഷ്ടകം 519 


സതതം പ്രപദ്യേ 


നിരന്തരമായ ഈശ്വരബുദ്ധിയാണ്‌ ആത്മസാക്ഷാത്കാരത്തിലേക്കു 
നയിക്കുന്ന മുഖ്യസാധന. നിര്‍ഗുണവും അഖണ്ഡവും ആനന്ദഘനവുമായ 
ബോധമാണ്‌ ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടുള്ള ഈശ്വരസ്വരുപം. അങ്ങ 
നെയുള്ള ഈശ്വരസ്വരൂപത്തില്‍ ബുദ്ധിയുറയ്ക്കാത്തവര്‍ അതിലെത്താനുള്ള 
ഉപായമെന്ന നിലയില്‍ തല്‍ക്കാലം ഏതെങ്കിലും ഒരിഷ്ടദേവതാരുപത്തില്‍ 
ബുദ്ധി ഉറപ്പിക്കേണ്ടതാണ്‌. ഇവിടെ വിഷ്ണുവിനെ അഖണ്ഡബോധസ്വരൂപ 
നായ പരമാത്മാവിന്റെ പ്രതീകമായിട്ടാണംഗീകരിച്ചിരിക്കുന്നത്‌. “വിഷ്ണു'പദ 
ത്തിനുതന്നെ സര്‍വവ്യാപി എന്നാണര്‍ഥം. പ്രപഞ്ചത്തിന്റെ പരമകാരണവും 
പ്രപഞ്ചാരംഭത്തിനു മുന്‍പുണ്ടായിരുന്ന ദേവനുമാണു വിഷ്ണു. ശരീരങ്ങ 
ളാകുന്ന പുരങ്ങളില്‍ വസിക്കുന്ന പുരുഷനാണ്‌. സജ്ജനങ്ങള്‍ക്കു സൂക്ഷ്മ 
ബുദ്ധിയില്‍ കണ്ടെത്താവുന്നവനുമാണ്‌. 

സഗുണ നിര്‍ഗുണഭാവങ്ങളെ സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ടു 
തന്നെ സ്തുതി തുടരുന്നു:- 


2. കല്യാണദം കാമഫലപ്രദായകം 
കാരുണ്യരൂപം കലികല്‍മഷഘ്നം 
കലാനിധിം കാമതനൂജമാദ്യം 
നമാമി ലക്ഷ്മീശമഹം മഹാന്തം 
കല്യാണദം-ഭക്തന്മാര്‍ക്കു മംഗളങ്ങളരുളുന്നവനും; കാമഫലപ്രദായകം- 
ഇഷ്ടഫലമെന്തും കൊടുക്കുന്നവനും; കാരുണ്യരൂപം-കാരുണ്യം തന്നെ 
ദേഹംപുണ്ടു കാണപ്പെടുന്നവനും; കലികല്മഷഘ്നം-കലികാല പാപങ്ങളെ 
പാടെ ഒടുക്കുന്നവനും; കലാനിധിം-സൃഷ്ടിക്കാവശ്യമായ സൂക്ഷ്മരുപങ്ങളെ 
തന്നില്‍ സദാ സുക്ഷിച്ചുവച്ചിരിക്കുന്നവനും; കാമതനൂജം-കാമദേവനാകുന്ന 
പുത്രനോടുകൂടിയവനും; ലക്ഷ്മീശം-സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മിയുടെ 
ഭര്‍ത്താവും; മഹാന്തം-സര്‍വത്ര അകവും പുറവും നിറഞ്ഞുനില്‍ക്കുന്നവനും; 
ആദ്യം-പ്രപഞ്ചത്തിനാദികാരണവുമായ വിഷ്ണുവിനെ; അഹം നമാമി-ഞാന്‍ 
വണങ്ങുന്നു. 
ഭക്തന്മാര്‍ക്കു മംഗളമരുളുന്നവനും ഇഷ്ടഫലമെന്തും കൊടുക്കുന്ന 
വനും കാരുണ്യംതന്നെ ദേഹംപൂണ്ടു കാണപ്പെടുന്നവനും കലികാല പാപ 
ങ്ങളെ പാടെ ഒടുക്കുന്നവനും സൃഷ്ടിക്കാവശ്യമായ സൂക്ഷ്മരുപങ്ങളെ 
തന്നില്‍ സദാ സൂക്ഷിച്ചിരിക്കുന്നവനും കാമദേവനാകുന്ന പുശ്രനോടുകുടി 
യവനും സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മിയുടെ ഭര്‍ത്താവും സര്‍വ്രത 
അകവും പുറവും നിറഞ്ഞുനില്‍ക്കുന്നവനും പ്രപഞ്ചത്തിനാദികാരണവുമായ 
വിഷ്ണുവിനെ ഞാന്‍ വണങ്ങുന്നു. 


മഹാന്തമാദ്യം 


വിഷ്ണുരൂപം ബോധഘനമായ വസ്തുവിന്റെ പ്രതീകം മാത്രമാണെന്നു 
ഭക്തനെ ഓര്‍മിപ്പിക്കാനാണീ വിശേഷണങ്ങള്‍. വിഷ്ണുവിന്റെ സുഗണരൂപം 


520 ഗശീനാരായണ ഗൃരുദ്ദവക്യത്തികള്‍ സന്ധ്ര്‍ണവ്യ്യാങ്യാനം - ഭാഗം I 


ധ്യാനിച്ചേകാഗ്രപ്പെടുന്നതുവഴി സര്‍വ്രത അകവും പുറവും നിറഞ്ഞു 
നില്‍ക്കുന്ന ആദികാരണമായ ബ്രഹ്മത്തെയാണു സാക്ഷാത്കരിക്കാനുള്ളത്‌. 
ഏകാഗ്രതയിലൂടെ വസ്തുബോധത്തെ സമീപിക്കുന്നതോടെ എല്ലാ കാമ 
ങ്ങള്‍ക്കും ഉറവിടവും കാമഫലം തരുന്നതും ആ സത്യമാണെന്നു തെളിയും. 
പാപങ്ങളകന്നു സര്‍വത്ര മംഗളം അനുഭവപ്പെടുകയും ചെയ്യും. 

ഭക്തഹൃദയത്തിനു പറ്റിനില്‍ക്കാന്‍ കഴിയത്തക്കവണ്ണം സഗുണരൂപ 
ത്തിനു പ്രാധാന്യം നല്‍കിക്കൊണ്ടു സ്തുതി തുടരുന്നു:- 


3. പീതാംബരം ഭൃംഗനിഭം പിതാമഹ- 
പ്രമുഖ്യവന്ദ്യം ജഗദാദിദേവം 
കിരീടകേയൂരമുഖൈഃ പ്രശോഭിതം 
ശ്രീകേശവം സന്തതമാനതോ/സ്മി. 
പീതാംബരം-മഞ്ഞപ്പട്ടുടുത്തവനും; ഭൃംഗനിഭം-വണ്ടിന്റേതുപോലെ 
കറുത്ത നിറമുള്ളവനും; പിതാമഹ പ്രമുഖ്യവന്ദ്യം-ബ്രഹ്മാവു തുടങ്ങിയ ദേവ 
ന്മാരാല്‍ വന്ദിക്കപ്പെടുന്നവനും; ജഗദാദിദേവം-ജഗത്തിനാദിയായി വിളങ്ങുന്ന 
ദേവനും; കിരീടകേയുരമുഖൈഃ പ്രശോഭിതം-കിരീടം തോള്‍വള മുതലായവ 
അണിഞ്ഞു ശോഭിക്കുന്നവനുമായ; ശ്രീകേശവം-വിഷ്ണുഭഗവാനെ; സന്തതം- 
സദാസമയവും; ആനതോസ്മി-ഞാന്‍ കുമ്പിടുന്നു. 
മഞ്ഞപ്പട്ടുടുത്തവനും വണ്ടിന്റേതുപോലെ കറുത്ത നിറമുള്ളവനും 
ബ്രഹ്മാവു തുടങ്ങിയ ദേവന്മാരാല്‍ വന്ദിക്കപ്പെടുന്നവനും ജഗത്തിനാദിയായി 
വിളങ്ങുന്നവനും കിരീടം തോള്‍വള മുതലായവ അണിഞ്ഞു ശോഭിക്കുന്നവ 
നുമായ വിഷ്ണുഭഗവാനെ സദാസമയവും ഞാന്‍ കുമ്പിടുന്നു. 


സന്തതമാനതോസ്മി 

ഈശ്വരനെ ഏതു രൂപത്തില്‍ ഭജിക്കുന്നു എന്നുള്ളതല്ല ഭജനത്തിലെ 
പ്രധാന ഘടകം. ഏതു രൂപത്തിലായാലും സദാ ഭഗവത്സമരണയോടെ ജീവി 
തയാത്ര തുടരാന്‍ പറ്റുന്നുണ്ടോ എന്നതാണു പ്രശ്നം. അതു സാദ്ധ്യമായാല്‍ 
ജീവിതകര്‍മചലനങ്ങള്‍ മുഴുവന്‍ ഭഗവദാരധനയായി മാറും. തുടര്‍ന്ന്‌ അതി 
രറ്റ ശാന്തിയും നിര്‍ഭയത്വവും അനുഭവപ്പെടുകയും ചെയ്യും. ഇതു വെളിപ്പെ 
ടുത്താനാണ്‌. “സന്തതമാനതോസ്മി” എന്നു പറഞ്ഞിരിക്കുന്നത്‌. 

ഈ പ്രപഞ്ചം ഭഗവാനാവര്‍ത്തിച്ചംഗീകരിക്കുന്ന ശരീരമാണ്‌. അവിടെ 
ധര്‍മം നിലനിറുത്താനായി ആവര്‍ത്തിച്ച്‌ അവതാരശരീരങ്ങളും അംഗീകരി 
ക്കുന്നു. ഇക്കാര്യം വെളിപ്പെടുത്തിക്കൊണ്ടു സ്തുതി തുടരുന്നു:- 


4. ഭുജംഗതല്പം ഭുവനൈകനാഥം 
പുനഃ പുനഃ സ്വീകൃതകായമാദ്യം 
പുരന്ദരാദ്യൈരപി വന്ദിതം സദാ 
മുകുന്ദമത്യന്തമനോഹരം ഭജേ. 
ഭുജംഗതല്പം-നാഗരാജാവായ അനന്തനാകുന്ന മെത്തമേല്‍ ശയിക്കു 
ന്നവനും: ഭൂവനൈകനാഥം-പ്രപഞ്ചത്തിന്റെ ഒരേ ഒരു രക്ഷിതാവും; പുനഃ 


വിഷ്ണ്വഷ്ടകം 521 


പുനഃ-വീണ്ടും വീണ്ടും; സ്വീകൃതകായം-പ്രപഞ്ചമാകുന്ന ശരീരവും അവതാ 

രശരീരങ്ങളും അംഗീകരിക്കുന്നവനും; പുരന്ദരരാദ്യൈഃ അപി-ഇന്ദ്രന്‍ തുടങ്ങിയ 

എല്ലാ ദേവന്മാരാലും; വന്ദിതം-പൂജിക്കപ്പെടുന്നവനും; അത്യന്തമനോഹരം- 

ആരുടെ ഹൃദയത്തെയും ഹരിക്കത്തക്ക സ്വരൂപത്തോടുകൂടിയവനുമായ; ആദ്യം 

മുകുന്ദം-പരമകാരണമായ വിഷ്ണുവിനെ; ഭജേ-ഞാന്‍ ആശ്രയിക്കുന്നു. 

നാഗരാജാവായ അനന്തനാകുന്ന മെത്തമേല്‍ ശയിക്കുന്നവനും, പ്രപ 

ഞ്ചത്തിന്റെ ഒരേയൊരു രക്ഷിതാവും പ്രപഞ്ചമാകുന്ന ശരീരവും അവതാരശ 
രീരങ്ങളും വീണ്ടും വീണ്ടും അംഗീകരിക്കുന്നവനും ഇന്ദ്രന്‍ തുടങ്ങിയ എല്ലാ 
ദേവന്മാരാലും പൂജിക്കപ്പെടുന്നവനും ആരുടെ ഹൃദയത്തെയും ഹരിക്കത്തക്ക 
സ്വരൂപത്തോടുകുടിയവനുമായ പരമകാരണമായ വിഷ്ണുവിനെ ഞാന്‍ ആശ്ര 
യിക്കുന്നു. 


പുനഃ പുനഃ സ്വീകൃതകായം 

്രഹ്മംലോകംമുതല്‍ പരമാണുവരെയുള്ള എല്ലാ പ്രപഞ്ചഘടകങ്ങളും 
പരമകാരണമായ ബ്രഹ്മത്തില്‍ ആവര്‍ത്തിച്ചുണ്ടായി മറയുന്ന ബ്രഹ്മശീരങ്ങ 
ളാണ്‌. അതുപോലെ തന്റെ പ്രപഞ്ചദേഹത്തില്‍ ധര്‍മം നിലനിറുത്താനായി 
അവതാരശരീരങ്ങള്‍ കൂടക്കൂടെ അംഗീകരിക്കുന്നു എന്നതും ശാസ്ത്രപസി 
ദ്ധമാണ്‌. ഈ രണ്ടു കാര്യങ്ങളും വെളിപ്പെടുത്താനാണ്‌ “പുനഃ പുനഃ സ്വീകൃ 
തകായം” എന്നു പ്രയോഗിച്ചിരിക്കുന്നത്‌. സ്വയം പ്രകാശിക്കുന്നതും ആനന്ദ 
ഘനവുമാണ്‌ ഭഗവദ്രൂപം എന്നു വെളിപ്പെടുത്തുന്നതാണ്‌ “അത്യന്തമനോ 
ഹരം” എന്ന പദം. മോക്ഷാദയകനായ ഭഗവാന്‍ ഭക്തന്റെ എല്ലാ ദുഃഖങ്ങളും 
നശിപ്പിക്കുന്ന നിധിയാണെന്നു വെളിപ്പെടുന്നതാണു “മുകുന്ദ പദം. കുബേ 
രന്റെ ഒന്‍പതുനിധികളില്‍ ഒന്നാണു “മുകുന്ദം”. 


5. ക്ഷീരാംബുരാശേരഭിതഃ സ്ഫുരന്തം 
ശയാനമാദ്യന്തവിഹീനമവ്യയം 
സത്സേവിതം സാരസനാഭമുച്ചൈര്‍- 
വിഘോഷിതം കേശിനിഷുദനം ഭജേ. 
ക്ഷീരാംബുരാശേഃ-പാലാഴിയുടെ; അഭിതഃ സ്ഫുരന്തം-ചുറ്റും പ്രകാശം 
പരത്തി; ശയാനം-പള്ളിക്കൊള്ളുന്നവനും; ആദ്യന്തവിഹീനം-തുടക്കമോ ഒടു 
ക്കമോ ഇല്ലാത്തവനും; അവ്യയം-ഒരിക്കലും ഒരു കുറവും സംഭവിക്കാത്ത 
വനും; സത്സേവിതം-സത്യം കാണാന്‍ കൊതിക്കുന്നവരാല്‍ നിരന്തരം സ്മരി 
ക്കപ്പെടുന്നവനും; സാരസനാഭം-പത്മനാഭനും; ഉച്ചൈഃ വിഘോഷിതം-ഭക്ത 
ന്മാരാല്‍ ഉച്ചത്തില്‍ കീര്‍ത്തിക്കപ്പെടുന്നവനുമായ; കേശിനിഷുദനം-ഭഗവാന്‍ 
വിഷ്ണുവിനെ; ഭജേ-ഞാന്‍ ആശ്രയിക്കുന്നു. 
പാലാഴിയുടെ ചുറ്റും പ്രകാശം പരത്തി പള്ളിക്കൊള്ളുന്നവനും തുട 
ക്കമോ ഒടുക്കമോ ഇല്ലാത്തവനും ഒരിക്കലും ഒരു കുറവും സംഭവിക്കാത്ത 
വനും സത്യം കാണാന്‍ കൊതിക്കുന്നവരാല്‍ നിരന്തരം സ്മരിക്കപ്പെടുന്ന 
വനും പത്മനാഭനും ഭക്തന്മാരാല്‍ ഉച്ചത്തില്‍ കീര്‍ത്തിക്കപ്പെടുന്നവനുമായ 
ഭഗവാന്‍ വിഷ്ണുവിനെ ഞാന്‍ ആശ്രയിക്കുന്നു. 


522 ശ്രീനാരായണ ഗുരുദേവക്യതികശി സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


ക്ഷീരാംബുരാശേരഭിതഃ സ്ഫുരന്തം 


വിഷ്ണു പാലാഴിയില്‍ പള്ളിക്കൊള്ളുന്നു എന്നാണല്ലോ പ്രസിദ്ധി. 
സര്‍വത്ര വ്യാപിച്ചുനില്‍ക്കുന്നവന്‍ എന്നാണു വിഷ്ണുപദത്തിനര്‍ഥം 
ശുദ്ധിവന്നു പ്രകാശമയമായ സത്ത്വഗുണംകൊണ്ടു നിറഞ്ഞ ഹൃദയത്തിന്റെ 
പ്രതീകംകൂടിയാണു പാലാഴി. ഈ ഹൃദയത്തിലാണു സാധകനാദ്യമായി പര 
ബ്രഹ്മത്തെ അനുഭവപ്പെടുന്നത്‌. അങ്ങനെ ഹൃദയത്തില്‍ ശയിക്കുന്നതായി 
അനുഭവപ്പെടുന്ന ആ സച്ചിദാനന്ദമൂര്‍ത്തി ക്രമേണ ലോകമെങ്ങും നിറഞ്ഞു 
തിങ്ങുന്നതായും അനുഭവിക്കാറാകുന്നു. 


6. ഭക്താര്‍ത്തിഹന്താരമഹര്‍ന്നിശന്തം 
മുനീന്ദ്രപുഷ്പാഞ്ജലിപാദപങ്കജം 
ഭവഘ്നമാധാരമഹാശ്രയം പരം 
പരാപരം പങ്കജലോചനം ഭജേ. 
ഭക്താര്‍ത്തിഹന്താരം-ഭക്തന്മാരുടെ ദുഃഖമെല്ലാം ശമിപ്പിക്കുന്നവനും; 
മുനീന്ദ്രരുഷ്പാഞ്ജലിപാദപങ്കജം-മുനിമാര്‍ സദാ പുഷ്പാര്‍ച്ചന നടത്തുന്ന 
പാദകമലങ്ങളോടുകൂടിയവനും; ഭവഘ്നം-സംസാരഭ്രമത്തെ പാടെ ഇല്ലാതാ 
ക്കുന്നവനും; ആധാരമഹാശ്രയം-ജഗത്തിനു മുഴുവന്‍ ആധാരമായി വര്‍ത്തി 
ച്ചുകൊണ്ട്‌ സകലര്‍ക്കും ആശ്രയമരുളുന്നവനും; പരം-പരമകാരണസ്വരുപനും; 
പരാപരം-ഒരേ സമയത്തുതന്നെ കാരണകാര്യരുപങ്ങള്‍ കൈക്കൊണ്ടു വിള 
ങ്ങുന്നവനും; പങ്കജലോചനം തം-താമരക്കണ്ണനുമായ ആ വിഷ്ണുവിനെ; 
അഹര്‍ന്നിശം-സദാ സമയവും; ഭജേ-ഞാന്‍ ആശ്രയിക്കുന്നു. 
ഭക്തന്മാരുടെ ദുഃഖമെല്ലാം ശമിപ്പിക്കുന്നവനും മുനിമാര്‍ സദാ 
പുഷ്പാര്‍ച്ചന നടത്തുന്ന പാദകമലങ്ങളോടുകൂടിയവനും സംസാര്രഭമത്തെ 
പാടെ ഇല്ലാതാക്കുന്നവനും ജഗത്തിനു മുഴുവന്‍ ആധാരമായി വര്‍ത്തിച്ചു 
കൊണ്ടു സകലര്‍ക്കും ആശ്രയമരുളുന്നവനും പരമകാരണസ്വരുപനും ഒരേ 
സമയത്തുതന്നെ കാരണകാര്യരൂപങ്ങള്‍ കൈക്കൊണ്ടു വിളങ്ങുന്നവനും താമ 
രക്കണ്ണനുമായ ആ വിഷ്ണുവിനെ സദാ സമയവും ഞാന്‍ ആശ്രയിക്കുന്നു. 


പരം പരാപരം 


ജഗത്തിന്റെ പരമകാരണമായ വസ്തുസത്തയുടെ പ്രതീകമാണു 
വിഷ്ണുഭഗവാന്‍. ആ പരമകാരണമാകട്ടെ ഒരേസമയത്തുതന്നെ കാരണമായ 
ബോധമായും കാര്യമായ ജഡജഗത്തായും വര്‍ത്തിക്കുന്നു. പരമകാരണമായ 
ബോധത്തില്‍ അതിന്റെ കാരണരുപത്തിന്‌ ഒരു മാറ്റവും സംഭവിക്കാതെയാണ്‌ 
കാര്യരുപമായ ജഡജഗത്ത്‌ പ്രതിഭാസിക്കുന്നതെന്നു താല്‍പ്പര്യം. മരുഭൂമിയില്‍ 
കാനല്‍ജലം കാണപ്പെടുന്നതുപോലെ. പരമകാരണം മാറുന്നതായാല്‍ 
അതിന്റെ പരമകാരണത്വം നഷ്ടപ്പെട്ടുപോകുമെന്നോര്‍ക്കേണ്ടതാണ്‌. 


7. നാരായണം ദാനവകാനനാനലം 
നതപ്രിയം നാമവിഹീനമവ്യയം 


വിഷ്ണ്വഷ്ടകം 523 


ഹര്‍ത്തും ഭുവോഭാരമനന്തവിഗ്രഹം 
സ്വസ്വീകൃതക്ഷ്മാവരമീഡിതോ/സ്മി 


നാരായണം-ജ്ഞാനസ്വരുപനും; ദാനവകാനനാനലം-അസുരകാന 
നത്തെ ദഹിപ്പിക്കുന്ന അഗ്നിയായിട്ടുള്ളവനും; നതപ്രിയം-ഭക്തന്മാരോടു പ്രിയ 
മുള്ളവനും; നാമവിഹീനം-നാമരുപങ്ങളില്ലാത്തവനും; അവ്യയം-ഒരിക്കലും 
ഒരു കുറവും സംഭവിക്കാത്തവനും; ഭുവഃ ഭാരം ഹര്‍ത്തും-ഭൂമിഭാരം ശമിപ്പി 
ക്കുന്നതിനായി; അനന്തവിഗ്രഹം-അനേകം അവതാരശരീരങ്ങള്‍ അംഗീക 
രിച്ചവനും; സ്വസ്വീകൃതക്ഷ്മാവരം-സ്വയം സ്വീകരിച്ച ഭൂപതിത്വത്തോടുകു 
ടിയവുമായ വിഷ്ണുഭഗവാനെ; ഈഡിതഃ അസ്മി-സദാ ഞാന്‍ സ്തുതി 
ക്കുന്നു. 
ജ്ഞാനസ്വരൂപനും അസുരകാനനത്തെ ദഹിപ്പിക്കുന്ന അഗ്നിയായിട്ടു 
ള്ളവനും നാമരുപങ്ങളില്ലാത്തവനും ഒരിക്കലും ഒരു കുറവും സംഭവിക്കാ 
ത്തവനും ഭൂഭാരം ശമിപ്പിക്കുന്നതിനായി അനേകം അവതാരശരീരങ്ങള്‍ അംഗീ 
കരിച്ചവനും സ്വയം സ്വീകരിച്ച ഭൂപതിത്വത്തോടുകൂടിയവനുമായ വിഷ്ണു 
ഭഗവാനെ സദാ ഞാന്‍ സ്തുതിക്കുന്നു. 


സ്വസ്വീകൃതക്ഷ്മാവരം 


ഇവിടെ “ക്ഷ്മാ” എന്ന ഭൂമിപര്യായം ലോകത്തിന്റെ മുഴുവന്‍ പ്രതിനി 
ധിയാണ്‌. ഭഗവാന്‍ സ്വയം ഏറ്റെടുത്തിട്ടുള്ളതാണു ലോകരക്ഷണം. ഭഗവാന്‍ 
സൃഷ്ടിച്ച ലോകത്തെ മറ്റാരു രക്ഷിക്കാനാണ്‌. ലോകരക്ഷ തികച്ചും ഭഗവാന്റെ 
കാര്യമായതുകൊണ്ട്‌ മറ്റാരും അതു ചൊല്ലി അഹങ്കരിച്ചിട്ടോ വ്യസനിച്ചിട്ടോ 
കാര്യമില്ലെന്നു ഭാവം. മറ്റൊല്ലാവരും ആ ഭഗവാന്റെ കയ്യിലെ വെറും ഉപകര 
ണങ്ങള്‍മാത്രം. അവതാരലീലകള്‍തന്നെയും ഈ ലോകസംരക്ഷണത്തിനു 
വേണ്ടിയാണെന്നു ഭാവം. 


ജഗദാശ്രയമായ ഭഗവാനെ വീണ്ടും വീണ്ടും പ്രണമിച്ചുകൊണ്ട്‌ സ്തുതി 
ഉപസംഹരിക്കുന്നു:- 


8. നമോ സ്തു തേ നാഥ! വരപ്രദായിന്‍! 
നമോ / സ്തു തേ കേശവ! കിങ്കരോ /സ്മി 
നമോസ്തു തേ നാരദപുജിതാംഫ്രേ! 
നമോ നമസ്തച്ചരണം പ്രപദ്യേ. 


വര്രപദായിന്‍, നാഥ-ഏതിഷ്ട വരവും നല്‍കി ഭക്തനെ അനുഗ്രഹി 
ക്കുന്ന പ്രഭോ; തേ നമഃ അസ്തു-അങ്ങേയ്ക്കു നമസ്ക്കാരം ഭവിക്കട്ടെ; കേശ 
വ-അല്ലയോ വിഷ്ണോ; തേ നമഃ അസ്തു-അങ്ങേയ്ക്കു നമസ്കാരം ഭവി 
ക്കട്ടെ; കിങ്കരഃ അസ്മി-ഞാന്‍ അവിടുത്തെ ദാസനാണ്‌; നാരദപൂജി 
താംഡ്രേ-ദേവര്‍ഷിയായ നാരദനാല്‍ പോലും പൂജിക്കപ്പെടുന്ന പാദത്തോടു 
കൂടിയവനേ; തേനമഃ അസ്തു-അങ്ങേക്കു നമസ്കാരം ഭവിക്കട്ടെ; നമഃ നമഃ 
-നമസ്കാരം നമസ്‌കാരം; ത്വച്ചരണം-അങ്ങയുടെ കാലടിയെ; പ്രപദ്യേ-ഞാന്‍ 
സര്‍വാത്മനാ ശരണം പ്രാപിക്കുന്നു. 


524. ശ്രീനാരായണ ഗുരുദേവകൃയതികള്‍ സന്മുരീണധ്യാഖ്യാനം - ഭാഗം 1 

ഏതിഷ്ട വരവും നല്‍കി ഭക്തനെ അനുഗ്രഹിക്കുന്ന പ്രഭോ, 
അങ്ങേയ്ക്കു നമസ്ക്കാരം ഭവിക്കട്ടെ. അല്ലയോ വിഷ്ണോ, അങ്ങേയ്ക്കു 
നമസ്‌കാരം ഭവിക്കട്ടെ. ഞാന്‍ അവിടുത്തെ ദാസനാണ്‌. ദേവര്‍ഷിയായ നാര 
ദനാല്‍ പോലും പൂജിക്കപ്പെടുന്ന പാദത്തോടുകൂടിയവനേ, അങ്ങേയ്ക്കു നമ 
സ്കാരം ഭവിക്കട്ടെ. നമസ്കാരം നമസ്കാരം. അങ്ങയുടെ കാലടിയെ ഞാന്‍ 
സര്‍വാത്മനാ ശരണം പ്രാപിക്കുന്നു. 


ത്വച്ചരണം പ്രപദ്യേ 


മായാമോഹജടിലമായ സംസാര്രഭമം അകന്നുകിട്ടാന്‍ ഒരേ ഒരു മാര്‍ഗ 
മേയുള്ളൂ. ഏതെങ്കിലും രൂപത്തില്‍ സര്‍വാത്മനാ ഈശ്വരനെ ശരണം പ്രാപി 
ക്കല്‍. സര്‍വാത്മനാ ഈശ്വരനെ ശരണം പ്രാപിക്കലാണു പ്രപത്തി. നിരന്തര 
മായ ഈശ്വരസ്മരണകൊണ്ട്‌ എല്ലാ കര്‍മങ്ങളും ഈശ്വരാരാധനമാക്കി 
ത്തീര്‍ക്കലാണു പ്രപത്തി. ഇഷ്ടദേവതോപാസന ഈ പ്രപത്തിയില്‍ കലാ 
ശിക്കേണ്ടതാണ്‌. ഇക്കാര്യമാണ്‌ ഉപസംഹാരശ്ലോകത്തില്‍ വ്യക്തമാക്കിയി 
രിക്കുന്നത്‌. 


ഫലശ്രുതി 


വിഷ്ണ്വഷ്ടകമിദം പുണ്യം യഃ 
പഠേദ്‌ ഭക്തിതോ നരഃ 
സര്‍വപാപവിനിര്‍മുക്തോ 
വിഷ്ണുലോകം സ ഗച്ഛതി. 
നരഃ-മനുഷ്യജന്മം ലഭിച്ചവന്‍; പുണ്യം-ചിത്ത ശുദ്ധിയുണ്ടാക്കുന്ന; ഇദം 
വിഷ്ണ്വഷ്ടകം-എട്ടുപദ്യങ്ങളടങ്ങുന്ന ഈ വിഷ്ണുസ്തോത്രം; ഭക്തിതഃ-ഭ 
ഗവാങ്കല്‍ പരമപ്രേമത്തോടുകൂടി; പഠേത്‌-ഉരുവിട്ടു മനനം ചെയ്യുമെങ്കില്‍; സഃ- 
അയാള്‍; സര്‍വപാപവിനിര്‍മുക്തഃ ഭേദഭാവനകൊണ്ടുള്ള ഹൃദയ കളങ്കം 
എല്ലാം അകന്ന; വിഷ്ണുലോകം ഗച്ഛതി-സര്‍വത്ര ഈശ്വരനെത്തന്നെ 
കാണാന്‍ കഴിയുന്ന മോക്ഷാനുഭവത്തിലെത്തിച്ചേരും. 
മനുഷ്യജന്മം ലഭിച്ചവന്‍ ചിത്തശുദ്ധിയുണ്ടാക്കുന്ന എട്ടു പദ്യങ്ങളട 
ങ്ങുന്ന ഈ വിഷ്ണുസ്തോത്രം ഭഗവാങ്കല്‍ പരമപ്രേമത്തോടുകുടി ഉരുവിട്ടു 
മനനം ചെയ്യുമെങ്കില്‍ അയാള്‍ ഭേദഭാവനകൊണ്ടുള്ള ഹൃദയകളങ്കമെല്ലാമ 
കന്ന്‌ സര്‍വത്ര ഈശ്വരനെത്തന്നെ കാണാന്‍ കഴിയുന്ന മോക്ഷാനുഭവത്തി 
ലെത്തിച്ചേരും. 


ഇത്ര വിശിഷ്ടമായസ്ത്രോത്രം രചിച്ചതന്നു നമ്മെ അനുഗ്രഹിച്ച ഗുരു 
ദേവനെ കുമ്പിടാം. 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


2 


ശ്രീവാസുദേവാഷ്ടകം 


വാസുദേവാഷ്ടകം, വിഷ്ണ്വഷ്ടകം എന്ന രണ്ടു സ്തോത്ര 
ങ്ങളെ വിഷ്ണുസ്തുതികളായി ഗുരുദേവന്‍ രചിച്ചിട്ടുള്ളു. ഒരു പഴയ 
പതിപ്പില്‍ ഈ കൃതികളുടെ അടിയില്‍ “ഇതിബാലരാമാന്തേവാസിനാ 
നാരായണേന വിരചിതം” എന്നു ചേര്‍ത്തു കാണുന്നു. അതുകൊണ്ട്‌ 
ഇവ രണ്ടും വാരണപ്പള്ളിയില്‍ പഠിച്ചുകഴിഞ്ഞ കാലത്ത്‌ 1877-നോട 
ടുപ്പിച്ചു രചിച്ചതാണെന്നു കരുതപ്പെടുന്നു. അക്കാലത്തു ഗുരുദേവന്‍ 
കൃഷ്ണനെ ഉപാസിച്ചിരുന്നതായും കൃഷ്ണരുപം പ്രത്യക്ഷമായി 
കണ്ടിരുന്നതായും പറയപ്പെടുന്നു. എന്തായാലും പരമാദ്ദൈതിയായി 
രുന്ന ഗുരുദേവന്‍ ശൈവനോ ശാക്തനോ ആയി വേര്‍തിരിയുന്നില്ലെന്ന്‌ 
ഈ കൃതികള്‍ ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുന്നു. 


ഇഷ്ടദേവന്മാരെല്ലാം ബ്രഹ്മദര്‍ശനത്തിനുള്ള താല്‍ക്കാലിക മാദ്ധ്യമ 
ങ്ങള്‍ മാത്രമാണെന്ന്‌ ഒരദ്വൈതി നല്ലവണ്ണം അറിയുന്നു. ലോകം മുഴുവന്‍ 
ആരില്‍ വസിക്കുന്നുവോ അഥവാ ലോകത്തില്‍ മുഴുവന്‍ ആരു വസി 
ക്കുന്നുവോ ആ ദേവനാണു വാസുദേവന്‍. സര്‍വത്ര വ്യാപിച്ചുനില്‍ക്കുന്ന 
ദേവനാണു വിഷ്ണു. ഈ അര്‍ഥവ്യാപ്തി കൊണ്ടുതന്നെ വാസുദേവപദവും 
വിഷ്ണുപദവും ബ്രഹ്മപര്യായമാണെന്നു വ്യക്തമാണല്ലോ. ഇനിയും വസു 
ദേവപുത്രനും ഗീതോപദേഷ്ടാവുമായ കൃഷ്ണനാണു വാസുദേവന്‍ എന്നും 
കരുതാം. ആ നിലയില്‍ കൃഷ്ണനെ ഇഷ്ടദേവനായംഗീകരിച്ചുപാസിക്കു 
ന്നവര്‍ക്കും ഈ സ്തോത്രങ്ങള്‍ അതീവ ആനന്ദം പ്രദാനം ചെയ്യും. 


ശ്രീവാസുദേവ, സരസീരുഹപാഞ്ചജന്യ- 
കൌമോദകീഭയനിവാരണച്ചര്രപാണേ, 

ശ്രീവത്സവത്സ, സകലാമയമൂലനാശിന്‍, 

ശ്രീഭൂപതേ, ഹര ഹരേ, സകലാമയം, മേ. 1 


ഗോവിന്ദ, ഗോപസുത, ഗോഗണപാലലോല, 
ഗോപീജനാങ്ഗകമനീയനിജാങ്ഗസങ്ഗ 

ഗോദേവിവല്ലഭ, മഹേശ്വരമുഖ്യവന്ദ്യ, 

ശ്രീഭൂപതേ, ഹര ഹരേ, സകലാമയം, മേ. 2 


നീലാളികേശപരിഭൂഷിതബര്‍ഹിബര്‍ഹ, 
കാളാംബുദദ്യുതികളായകളേബരാഭ, 


5൧6 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


വീര, സ്വഭക്തജനവത്സല, നീരജാക്ഷ, 
ശ്രീഭൂപതേ, ഹര ഹരേ, സകലാമയം മേ. 3 


ആനന്ദരുപ, ജനകാനകപൂര്‍വദുന്ദു- 
ഭ്യാനന്ദസാഗരസുധാകരസനകുമാര്യ, 
മാനാപമാനസമമാനസരാജഹംസ, 

ശ്രീഭൂപതേ, ഹര ഹരേ, സകലാമയം മേ. 4 


മഞ്ജീരമഞ്ജുമണിശിഞ്ജിതപാദപദ്മ, 

കഞ്ജായതാക്ഷ, കരുണാകര, കഞ്ജനാഭ, 
സഞ്ജീവനനഷധസുധാമയ, സാധുരമ്യ, 

ശ്രീഭൂപതേ, ഹര ഹരേ, സകലാമയം മേ. 5 


കംസാസുരദ്വിരദകേസരിവീര, ഘോര 
വൈരാകരാമയവിരോധകരാജ, ശരേ, 
ഹംസാദിരമ്യസരസീരുഹപാദമൂല, 

ശ്രീഭൂപതേ, ഹര ഹരേ, സകലാമയം മേ. 6 


സംസാരസങ്കടവിശങ്കടകങ്കടായ 

സര്‍വാര്‍ഥദായ സദയായ സനാതനായ 

സച്ചിന്മയായ ഭവതേ സതതം നമോസ്തു 

ശ്രൂഭൂപതേ, ഹര ഹരേ, സകലാമയം മേ. 7 


ഭക്തപ്രിയായ ഭവശോകവിനാശനായ 
മുക്തിപ്രദായ മുനിവ്യന്ദനിഷേവിതായ 
നക്തന്ദിവം ഭഗവതേ നതിരസ്മദീയാ 
ശ്രീഭൂപതേ, ഹര ഹരേ, സകലാമയം മേ. 8 


വ്യാഖ്യാനം 


ശ്രീനാരായണഗുരുദേവന്‍ വൈഷ്ണവസ്തോത്രങ്ങളായി “ശ്രീവാസു 
ദേവാഷ്ടക്‌വും “‘വിഷ്ണ്വഷ്ടക്‌വും മാത്രമേ രചിച്ചതായി കാണുന്നുള്ളൂ. 
എന്തായാലും പരമാദ്ദൈതിയായിരുന്ന ഗുരുദേവന്‍ താന്‍ ശൈവനോ 
ശാക്തനോ ആയി വേര്‍തിരിയുന്നില്ലെന്ന്‌ ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുന്നവ 
യാണീ വൈഷ്ണവസ്തോത്രങ്ങള്‍. ഇഷ്ടദേവന്മാരെല്ലാം ്രഹ്മദര്‍ശനത്തി 
നുള്ള താല്‍ക്കാലിക മാദ്ധ്യമങ്ങള്‍ മാത്രമാണെന്ന്‌ ഒരദ്വൈതി നല്ലവണ്ണമറി 
യുന്നു. ലോകം മുഴുവന്‍ ആരില്‍ വസിക്കുന്നുവോ അഥവാ ലോകത്തില്‍ 
മുഴുവന്‍ ആരു വസിക്കുന്നുവോ ആ ദേവനാണു വാസുദേവന്‍. ഈ അര്‍ഥ 
വ്യാപ്തികൊണ്ടുതന്നെ “വാസുദേവപദം' (ബഹ്മപര്യായമാണെന്നു വ്യക്തമാ 
ണല്ലോ. ഇനിയും വസുദേവപുത്രനും ഗീതോപദേഷ്ടാവുമായ കൃഷ്ണനാണു 
വാസുദേവന്‍ എന്നും കരുതാം. ആ നിലയില്‍ കൃഷ്ണനെ ഇഷ്ടദേവനായം 


ശ്രീവാസുദേവാഷ്ടകം 527 





ഗീകരിച്ചുപാസിക്കുന്നവര്‍ക്കും ഈ സ്തോത്രം അതീവ ആനന്ദം നല്‍കുന്ന 
തായിരിക്കും. കൃഷ്ണന്‍ വിഷ്ണുവിന്റെ അവതാരമാണ്‌. വസുദേവപുത്രന്‍ 
വെറും മനുഷ്യനാണെന്നു വല്ല തോന്നലും വന്നുപോകുന്നപക്ഷം ചതുര്‍ഭു 
ജനും പീതാംബരധാരിയുമായ വിഷ്ണുവിനെ ഓര്‍മിക്കാമല്ലോ. സര്‍വത്രവ്യാ 
പിച്ചുനില്‍ക്കുന്നവന്‍ എന്നാണു “വിഷ്ണു” പദത്തിനര്‍ഥം. അതുകൊണ്ടു 
തന്നെ വിഷ്ണുപദം പരരബഹ്മവാചിയാണെന്നറിയാന്‍ പ്രയാസമില്ല. അങ്ങനെ 
വിഷ്ണുവില്‍ക്കൂടി ത്രഹ്മത്തെ പ്രാപിക്കാനും ഈ സ്തോത്രം വഴി തെളി 
ക്കുന്നതാണ്‌. വാസുദേവനെ സ്തുതിക്കുന്ന എട്ടു പദ്യങ്ങള്‍ അടങ്ങിയതായ 
തുകൊണ്ടാണു “ശ്രീവാസുദേവാഷ്ടകം' എന്നിതിനു പേര്‍ നല്‍കിയിരിക്കു 
ന്നത്‌. 'ശ്രീവാസുദേവ' എന്ന പദം കൊണ്ടുതന്നെ ആദ്യത്തെ ശ്ലോകം ആരം 
ഭിക്കുകയും ചെയ്യുന്നു. 

വസുദേവപ്രതനായ കൃഷ്ണന്‍ വിഷ്ണുവിന്റെ അവതാരമാണെന്നു 
കാണിക്കാനായി വിഷ്ണുസ്വരൂപമാണ്‌ ഒന്നാം ശ്ലോകത്തില്‍ വിവരിക്കുന്നത്‌. 


1. ശ്രീവാസുദേവ, സരസീരുഹപാഞ്ചജന്യ- 
കൌമോദകീഭയനിവാരണച്ചപ്രപാണേ, 
ശ്രീവത്സവത്സ, സകലാമയമുലനാശിന്‍, 
ശ്രീഭൂപതേ, ഹര ഹരേ, സകലാമയം മേ. 
ശ്രീവാസുദേവ-വസുദേവപുത്രനായി ജനിച്ച അല്ലയോ ഭഗവന്‍; സര 
സീരുഹ പാഞ്ചജന്യകാമോദകീ ഭയനിവാരണചക്രപാണേ-നാലു തൃക്കൈ 
കളിലായി താമര, പാഞ്ചജന്യമെന്ന ശംഖം, കുമോദികയെന്ന ഗദ, ഭക്തന്മാ 
രുടെ ഭയം മുഴുവന്‍ ഇല്ലാതാക്കാന്‍ കഴിവുള്ള ചക്രം എന്നിവ ധരിച്ചിട്ടുള്ള 
ഭഗവാന്‍; ശ്രീവത്സവത്സ-ശ്രീവത്സമെന്ന അടയാളം മാറില്‍ ധരിച്ചു ശോഭി 
ക്കുന്ന ഭഗവന്‍; സകലാമയമുലനാശിന്‍-എല്ലാത്തരം സംസാരരോഗങ്ങളും 
വേരോടെ നശിപ്പിക്കുന്ന ഭഗവന്‍; ശ്രീഭൂപതേ-ലക്ഷ്മീ ദേവിയുടെയും ഭൂദേ 
വിയുടെയും വല്ലഭനായി വിളങ്ങുന്ന ഭഗവന്‍; ഹരേ-സകല പാപങ്ങളും ഹരി 
ക്കുന്ന ഭഗവാന്‍; മേ-ഭക്തനായ എന്റെ; സകലാമയം-സംസാരരോഗം മുഴു 
വന്‍; ഹര-അവിടുന്നു തീര്‍ത്തുതരണേ. 
വസുദേവപുത്രനായി ജനിച്ച അല്ലയോ ഭഗവന്‍, നാലു തൃക്കൈകളി 
ലായി താമര, പാഞ്ചജന്യമെന്ന ശംഖം, കുമോദകിയെന്ന ഗദ, ഭക്തന്മാരുടെ 
ഭയം മുഴുവന്‍ ഇല്ലാതാക്കാന്‍ കഴിവുള്ള ച്രകം എന്നിവ ധരിച്ചിട്ടുള്ള ഭഗവന്‍, 
ശ്രീവത്സമെന്ന അടയാളം മാറില്‍ ധരിച്ചു ശോഭിക്കുന്ന ഭഗവന്‍, എല്ലാത്തരം 
സംസാരരോഗങ്ങളും വേരോടെ നശിപ്പിക്കുന്ന ഭഗവാന്‍, ലക്ഷ്മീദേവിയു 
ടെയും ഭൂദേവിയുടെയും വല്ലഭനായി വിളങ്ങുന്ന ഭഗവന്‍ സകലപാപങ്ങളും 
ഹരിക്കുന്ന ഭഗവന്‍, ഭക്തനായ എന്റെ സംസാരരോഗം മുഴുവന്‍ അവിടുന്നു 
തീര്‍ത്തുതരണേ. 


ഹര ഹരേ, സകലാമയം മേ 


“സകലാമയം” എന്നുള്ളതുകൊണ്ട്‌ സംസാരകാരണമായി വര്‍ത്തിക്കുന്ന 
അവിദ്യയുള്‍പ്പെടെയുള്ള എല്ലാ രോഗങ്ങളും എന്നാണര്‍ഥമാക്കുന്നത്‌. ഒരു 


528 (ശ്രീനാരായണ ശുരുദദേവക്യത്ികള്‍ സമ്വുരണവ്യാഖ്യാനം - ഭാഗം 7 





സത്യാന്വേഷിക്ക്‌ ശാരീരികങ്ങളും മാനസികങ്ങളുമായ സാധാരണ രോഗ 
ങ്ങളേക്കാള്‍ വലുത്‌ അവിദ്യാജന്യങ്ങളായ കാമകര്‍മവാസനകളാണ്‌. ഭഗ 
വാന്റെ പ്രധാന ജോലി ഭക്തന്റെ ഈ ആമയങ്ങളെ അകറ്റുകയെന്നതാണ്‌. 
ഭക്തഹൃദയത്തില്‍ പ്രതിഷ്ഠിതനാകുന്ന ഭഗവാന്‍ അവിടെയിരുന്നുകൊണ്ട്‌ 
ആ കൃത്യം സമര്‍ഥമായി നിര്‍വഹിക്കുന്നു. അതുകൊണ്ടാണു “ഹരി” എന്ന 
പേരു ഭഗവാനു കിട്ടിയത്‌. ഭക്തന്‍ ന്യായമായ ഭതികമേന്മകളും സമ്പത്തു 
കളും നല്‍കുന്ന കാര്യത്തിലും ഭഗവാന്‍ ഒട്ടും പിന്നോക്കമല്ല. ‘ശ്രീഭൂപതേ' 
എന്ന പദം അക്കാര്യം വെളിപ്പെടുത്തുന്നു. വിഷ്ണു ലക്ഷ്മിയുടെയും ഭൂമി 
യുടെയും വല്ലഭനാണെന്ന കാര്യം പ്രസിദ്ധമാണല്ലോ. ഈ സ്തോത്രത്തിലെ 
കാതലായ പ്രാര്‍ഥന ഇതാണെന്നു കാണിക്കാനാണ്‌ എല്ലാ ശ്ലോകത്തിലും 
അവസാന വരിയായി അതുതന്നെ ചേര്‍ത്തിരിക്കുന്നത്‌. വൃന്ദാവനത്തിലെ 
ലീലാലോലനായ ഉണ്ണിക്കണ്ണനാണുപാസനാമൂര്‍ത്തി. പക്ഷെ അദ്ദേഹം 
സാക്ഷാദിഷ്ണുവിന്റെ അവതാരമാണെന്നു കാണിക്കാനാണ്‌ ആദ്യപദ്യത്തില്‍ 
പൂര്‍ണമായും വിഷ്ണുരുപം തന്നെ വിവരിച്ചിരിക്കുന്നത്‌. ആമയങ്ങളുടെ മുഴു 
വന്‍ നാരായവേര്‍ അജ്ഞാനം അഥവാ അവിദ്യതന്നെയാണ്‌. പരമസത്യമായ 
ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചാലേ അതു പാടെ നീങ്ങിക്കിട്ടു. ഉപാസന അതിനു 
മാര്‍ഗം തെളിക്കുന്നു. അതുകൊണ്ടാണു “സകലാമയമൂലനാശിന്‍' എന്നു ഭഗ 
വാനെ വാഴ്ത്തിയിരിക്കുന്നത്‌. ഭൃഗുമഹര്‍ഷി മാറില്‍ ചവിട്ടിയ പാദത്തിന്റെ 
പാടാണു ശ്രീവത്സം. ത്രിമൂര്‍ത്തികളില്‍ ശ്രേഷ്ഠനാരെന്നു പരിശോധിക്കാ 
നാണു മുനി അങ്ങനെ ചെയ്തത്‌. ഭഗവാന്‍ തന്റെ ഭക്തവാത്സല്യം വെളിപ്പെ 
ടുത്താന്‍ അതന്നുമുതല്‍ മാറിലണിയുന്നു. ശംഖച്രകഗദാബ്ജധരനാണു 
വിഷ്ണു. ശംഖരുപിയായ പഞ്ചജാസുരനെ വധിച്ചു ഭഗവാന്‍ കൈക്കലാക്കി 
യതു ശംഖം. അതുകൊണ്ടാണിതിനു പാഞ്ചജന്യമെന്നു പേരുണ്ടായത്‌. ഭഗ 
വാന്‌ അഗ്നി സമ്മാനിച്ച പ്രസിദ്ധമായ ഗദയാണ്‌ കാമോദകി. കുമോദക 
നായ ഭഗവാന്റെ ഗദയായതുകൊണ്ടു കമോദകി എന്നറിയപ്പെടുന്നു. കുമോ 
ദകന്‍-ഭൂമിയെ സന്തോഷിപ്പിക്കുന്നവന്‍. ദുഷ്ടനിഗ്രഹം ചെയ്തു ഭക്തരുടെ 
ഭയമകറ്റുകയാണു ഇതിനു നിരവധി ദൃഷ്ടാന്തങ്ങള്‍ കാണ്മാനുണ്ട്‌. “ശ്രീവാ 
സുദേവ്‌” എന്നിങ്ങനെ സ്തോത്രം ‘ശ്രീ” എന്ന പദത്തിലാരംഭിച്ചതു മംഗളം 
സൂചിപ്പിക്കാനാണ്‌. അഥവാ അതില്‍ കൂടി ലക്ഷ്മീസഹിതനായ വാസുദേ 
വനെ സ്മരിക്കുന്നതിനും പ്രയോജനപ്പെടാം. ലക്ഷ്മിയുടെ അവതാര 
മായിട്ടാണല്ലോ രുഗ്മിണീദേവി കരുതപ്പെടുന്നത്‌. 

വിഷ്ണുവിന്റെ അവതാരമാണു കൃഷ്ണനെന്നു വെളിപ്പെടുത്തിയ 
ശേഷം ഉപാസനാമൂര്‍ത്തിയായ വസുദേവപുത്രനെ സ്തുതിക്കുകയാണ്‌ 
അടുത്ത അഞ്ചു പദ്യങ്ങളില്‍:- 


2. ഗോവിന്ദ, ഗോപസുത, ഗോഗണപാലലോല, 
ഗോപീജനാംഗകമനീയനിജാംഗസംഗ, 
ഗോദേവിവല്ലഭ, മഹേശ്വരമുഖ്യവന്ദ്യ, 
ശ്രീഭൂപതേ, ഹര ഹരേ, സകലാമയം, മേ. 


ശശീവാസ്ുദവാഷ്ടകം 529 


ഗോവിന്ദ-പന്നിയായവതരിച്ചു ഭൂമിയെ സമുദ്രത്തില്‍നിന്നും സമുദ്ധരി 
ച്ചവനേ; ഗോപസുത-നന്ദഗോപന്റെ മകനായി അവതരിച്ചവനേ; ഗോഗണപാ 
ലലോല-പശുക്കളെ മേച്ചു കളിച്ചു നടന്നവനേ; ഗോപീജനാംഗകമനീയനി 
ജാംഗസംഗ-ഗോപികമാരുടെ ദേഹങ്ങളോട്‌ കമനീയമായ സ്വദേഹം പുല്‍കി 
രസിച്ചവനേ; ഗോദേവിവല്ലഭ-ഭൂുമിദേവിയുടെ പതിയായി വിളങ്ങുന്നവനേ; 
മഹേശ്വര മുഖ്യവന്ദ്യ-പരമശിവന്‍ തുടങ്ങിയ ദേവന്മാരാല്‍ വന്ദിക്കപ്പെടുന്ന 
വനേ: ശ്രീഭുപതേ-ലക്ഷ്മീദേവിയുടെയും ഭൂമി ദേവിയുടെയും വല്ലഭനാ 
യിട്ടുള്ളവനേ; ഹരേ-പാപങ്ങളെ ഹരിക്കുന്നവനേ; മേ-ഭക്തനായ എന്റെ; 
സകലാമയം-എല്ലാ സംസാരരോഗങ്ങളെയും; ഹര-അവിടുന്നു തീര്‍ത്തു 
തരണേ. 
പന്നിയായവതരിച്ചു ഭൂമിയെ സമുദ്രത്തില്‍നിന്നും സമുദ്ധരിച്ചവനേ, നന്ദ 
ഗോപന്റെ മകനായി അവതരിച്ചവനേ, പശുക്കളെ മേച്ചു കളിച്ചു നടന്നവനേ, 
ഗോപിമാരുടെ ദേഹങ്ങളോടു കമനീയമായ സ്വദേഹം പുല്‍കി രസിച്ചവനേ, 
ഭൂമിദേവിയുടെ പതിയായി വിളങ്ങുന്നവനേ, പരമിശവന്‍ തുടങ്ങിയ ദേവന്മാ 
രാല്‍ വന്ദിക്കപ്പെടുന്നവനേ, ലക്ഷ്മീദേവിയുടെയും ഭൂമിദേവിയുടെയും വല്ല 
ഭനായിട്ടുള്ളവനേ, പാപങ്ങളെ ഹരിക്കുന്നവനേ, ഭക്തനായ എന്റെ എല്ലാ 
സംസാരരോഗങ്ങളെയും അവിടുന്നു തീര്‍ത്തുതരണേ. 


ഹരഹരേ, സകലാമയം മേ 


ഇഷ്ടദേവൻ ബ്രഹ്മപ്രതീകമായതുകൊണ്ട്‌ ഏതിഷ്ടദേവനെയാണോ 
സ്തുതിക്കുന്നത്‌ ആ ദേവന്‍ മറ്റെല്ലാ ദേവന്മാരെക്കാലും ദിവ്യനും അവരാ 
ലൊക്കെ വന്ദന്യനുമായി ചിത്രീകരിക്കപ്പെടുക എന്നതു നിയമമാണ്‌. അതു 
കൊണ്ടാണ്‌ മഹേശ്വരമുഖ്യവന്ദ്യ എന്നു വിവരിച്ചിരിക്കുന്നത്‌. കൃഷ്ണകഥ 
യില്‍ ഇന്ദ്രന്‍, ്രഹ്മാവ്‌, ശിവന്‍ എന്നിവരൊക്കെ കൃഷ്ണനെ വന്ദിക്കുന്ന 
ഘട്ടങ്ങള്‍ കാണ്മാനുമുണ്ടല്ലോ. ഭുവല്ലഭന്‍ എന്ന ആശയം ആവര്‍ത്തിച്ചിരി 
ക്കുന്നതു ഉപാസനയില്‍ ആശയാവര്‍ത്തനം നാമാവര്‍ത്തനംപോലെ തന്നെ 
ഗുണകരമാണെന്നുള്ളതുകൊണ്ടാണ്‌. പ്രാകൃതമായ രൂപവും ഭാവവും ഉള്ള 
വരാണു ഗോപികമാര്‍. എന്നിട്ടും അവരുടെ ഭക്തിപരാവശ്യം കണ്ട്‌ അവര്‍ക്കു 
മുക്തി നല്‍കാനായി ദിവ്യമായ തന്റെ ദേഹംകൊണ്ടു ഭഗവാന്‍ അവരെ ആലിം 
ഗനം ചെയ്ത്‌ ആനനിപ്പിച്ചു. കൃഷ്ണന്റെ രാസലീല പ്രസിദ്ധമാണല്ലോ. വൃന്ദാ 
വനത്തില്‍ ഭഗവാന്‍ ഗോപന്മാരോടുകുടി പശുക്കളെ മേച്ചു കളിച്ചു നടന്ന 
കഥകള്‍ ഭാഗവതപുരാണത്തില്‍ വിശദമായി വിവരിച്ചിട്ടുണ്ട്‌. ഹിരണ്യാക്ഷ 
നെന്ന അസുരന്‍ ഒരിക്കല്‍ ഭൂമിയെ എടുത്തുകൊണ്ട്‌ സമുദ്രത്തിലൊളിച്ചു. 
ഭഗവാന്‍ പന്നിയായവതരിച്ച്‌ ഹിരണ്യാക്ഷനെ വധിച്ചു ഭൂമിയെ തേറ്റമേല്‍ 
പൊന്തിച്ച്‌ യഥാസ്ഥാനത്തുറപ്പിച്ചു. അങ്ങനെയാണു ഭഗവാനു “ഗോവിന്ദന്‍” 
എന്ന പേരു പ്രസിദ്ധമായിത്തീര്‍ന്നത്‌. 


3. നീലാളികേശപരിഭൂഷിതബര്‍ഹിബര്‍ഹ, 
കാളാംബുദദ്യുതികളായകളേബരാഭ, 


74-2003 34 


530 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സ൩മ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം I 


വീര, സ്വഭക്തജനവത്സല, നീരജാക്ഷ, 
ശ്രീഭൂപതേ, ഹര ഹരേ, സകലാമയം മേ. 
നീലാളികേശപരിഭൂഷിതബര്‍ഹ-നീലനിറത്തോടുകൂടി വണ്ടിന്‍നിര 
പോലെ ചുരുണ്ടുനീണ്ട തലമുടിക്കെട്ടില്‍ ചുറ്റുപാടും അലങ്കാരമായണിഞ്ഞി 
രിക്കുന്ന മയില്‍പ്പീലിയോടുകൂടിയവനും; കാളാംബുദദ്യുതികളായകളേബരാ 
ഭ-കാര്‍കൊണ്ടലിന്റെ കാന്തിയുള്ളതും കായാമ്പൂപോലെ കോമളവും ആയ 
ശരീരത്തോടുകൂടി വിളങ്ങുന്നവനും; വീര-പരാക്രമശാലിയും; സ്വഭക്തജന 
വത്സല-തന്റെ ഭക്തരില്‍ അതിയായ വാത്സല്യമുള്ളവനും; നീരജാക്ഷ-താമ 
രക്കണ്ണനും; ശ്രീഭൂപതേ-ലക്ഷ്മിദേവിയുടെയും ഭുമിദേവിയുടെയും വല്ലഭനും; 
ഹരേ-പാപങ്ങളെയെല്ലാം നശിപ്പിക്കുന്നവനുമായ അല്ലയോ ഭഗവാനേ; മേ-ഭ 
ക്തനായ എന്റെ; സകലാമയം-എല്ലാ സംസാരരോഗങ്ങളും; ഹര-അകറ്റിത്ത 
രണേ. 
നീലനിറത്തോടുകുടി വണ്ടിന്‍നിരപോലെ ചുരുണ്ടു നീണ്ട തലമുടി 
ക്കെട്ടില്‍ ചുറ്റുപാടും അലങ്കാരമായണിഞ്ഞിരിക്കുന്ന മയില്‍പ്പീലിയോടുകൂ 
ടിയവനും കാര്‍കൊണ്ടലിന്റെ കാന്തിയുള്ളതും കായാമ്പുപോലെ കോമളവു 
മായ ശരീരത്തോടുകൂടി വിളങ്ങുന്നവനും പരാക്രമശാലിയും തന്റെ ഭക്ത 
രില്‍ അതിയായ വാത്സല്യമുള്ളവനും താമരക്കണ്ണനും ലക്ഷ്മീദേവിയുടെയും 
ഭൂമിദേവിയുടെയും വല്ലഭനും പാപങ്ങളെയെല്ലാം നശിപ്പിക്കുന്നവനുമായ 
അല്ലയോ ഭഗവാനേ, ഭക്തനായ എന്റെ എല്ലാ സംസാരരോഗങ്ങളും അകറ്റി 
ത്തരണേ. 


ഹര ഹരേ, സകലാമയം മേ 


ഭഗവാന്റെ സൌന്ദര്യം, വീര്യം, ഭക്തവാത്സല്യം എന്നിവയാണ്‌ ഈ 
പദ്യത്തില്‍ വെളിപ്പെടുത്തിയിരിക്കുന്നവ. ഉപാസകന്റെ ഹൃദയത്തെ പ്രസന്ന 
മാക്കി ആകര്‍ഷിക്കാന്‍ കഴിവുള്ളതാണു കൃഷ്ണരുപം. കൃഷ്ണന്റെ പീലി 
ക്കാര്‍കൂന്തല്‍ പ്രസിദ്ധമാണല്ലോ. അതുപോലെ തന്നെ ഭഗവാന്‍ കോടക്കാര്‍ 
വര്‍ണ്ണനും കളായാവലീലോഭനീയനുമാണെന്ന കാര്യവും സര്‍വവിദിതമാണ്‌. 
മുലകുടിമാറുന്നതിനു മുന്‍പുതന്നെ പൂതനാദി അസുരവര്‍ഗത്തെ സ്വവീര്യം 
കൊണ്ടു കൊന്നൊടുക്കാന്‍ ഭഗവാന്‍ ഒരു പ്രയാസവും ഉണ്ടായില്ല. അക്രൂരാ 
ദിഭക്തന്മാരും ഭഗവാന്‍ കാണിച്ചിട്ടുള്ള വാത്സല്യവും പ്രസിദ്ധമാണല്ലോ. 
അങ്ങനെയുള്ള ഭഗവാനും ഭക്തന്റെ സംസാരരോഗമകറ്റാന്‍ ഒരു പ്രയാസവു 
മില്ല. 

4. ആനന്ദരൂപ, ജനകാനകപൂര്‍വദുന്ദു- 
ഭ്യാനന്ദസാഗരസുധാകരസാകുമാര്യ, 
മാനാപമാനസമമാനസരാജഹംസ, 
ശ്രീഭൂപതേ, ഹര ഹരേ, സകലാമയം മേ. 

ആനന്ദരൂപ-സദാ ആനന്ദമൂര്‍ത്തിയായി വിളങ്ങുന്നവനും; ജനകാനക 


പൂര്‍വദുന്ദുഭ്യാനന്ദസാഗരസുധാകരസരകുമാര്യ-അച്ഛനായ വസുദേവരുടെ 
ആനന്ദസമുദ്രത്തിനു ചന്ദ്രനെപ്പോലെ പൂനിലാവു വിതറുന്നവനും; മാനാപ 


ശശ്ീവാസ്ുദേവാഷ്ടകം 531 





മാനസമമാനസരാജഹംസ-മാനാപമാന രൂപത്തിലുള്ള ദ്വന്വഭാവങ്ങളില്‍ സമ 
ബുദ്ധി പുലര്‍ത്തുന്ന പരമഹംസന്മാരുടെ മനസ്സാകുന്ന മാനസസരസ്സില്‍ രാജ 
ഹംസമെന്നപോലെ കളിയാടുന്നവനും; ശ്രീഭുപതേ-ലക്ഷ്മീദേവിയുടെയും ഭൂമി 
ദേവിയുടെയും വല്ലഭനും; ഹരേ-എല്ലാ പാപങ്ങളും നശിപ്പിക്കുന്നവനുമായ 
അല്ലയോ ഭഗവാനേ; മേ-ഭക്തനായ എന്റെ; സകലാമയം-സംസാരരോഗമെല്ലാം; 
ഹര-തീര്‍ത്തുതരണേ. 


സദാ ആനന്ദമൂര്‍ത്തിയായി വിളങ്ങുന്നവനും അച്ഛനായ വസുദേവരുടെ 
ആനന്ദസമുദ്രത്തിനു ചന്ദ്രനെപ്പോലെ പൂനിലാവു വിതറുന്നവനും മാനാപ 
മാന രൂപത്തിലുള്ള ദ്വന്വഭാവങ്ങളില്‍ സമബുദ്ധി പുലര്‍ത്തുന്ന പരമഹംസ 
ന്മാരുടെ മനസ്സാകുന്ന മാനസസരസ്സില്‍ രാജഹംസമെന്നപോലെ കളിയാടു 
ന്നവനും ലക്ഷ്മീദേവിയുടെയും ഭൂമി ദേവിയുടെയും വല്ലഭനും എല്ലാ പാപ 
ങ്ങളും നശിപ്പിക്കുന്നവനുമായ അല്ലയോ ഭഗവാനേ ഭക്തനായ എന്റെ സംസാ 
രരോഗമെല്ലാം തീര്‍ത്തുതരണേ. 


ഹര ഹരേ, സകലാമയം മേ 


മാനാപമാനരൂപത്തിലുള്ള ദന്ദ്ഭദാവങ്ങളില്‍ സമനില പുലര്‍ത്തുന്ന 
ജീവന്‍മുക്തന്മാരാണു പരമഹംസന്മാര്‍. അവരുടെ മനസ്സാകുന്ന മാനസരസ്സില്‍ 
സദാ കളിയാടുന്ന രാജഹംസമാണു ഭഗവാന്‍. ചിത്തത്തിന്റെ സമനിലയാണു 
ബ്രഹ്മാനുഭവം. അപ്പോള്‍ സമചിത്തന്മാരായ പരമഹംസന്മാരുടെ മനസ്സില്‍ 
നിറഞ്ഞു വിളങ്ങുന്നതാണ്‌ ബ്രഹ്മം. ഇവിടെ വാസുദേവന്‍ ബ്രഹ്മപ്രതീകമാ 
ണെന്നു വ്യക്തമാക്കിയിരിക്കുന്നു. ശ്രേഷ്ഠമായ അരയന്നമാണു രാജഹംസം. 
രാജഹംസങ്ങളുടെ വാസസ്ഥാനം കൈലാസത്തിലെ മാനസസരസ്സാണെന്നു 
പ്രസിദ്ധി. വസുദേവരുടെ മറ്റൊരു പേരാണ്‌ ആനകദുന്ദുഭി. വസുദേവര്‍ ജനി 
ച്ചപ്പോള്‍ ദേവന്മാര്‍ ആനകം, ദുന്ദുഭി തുടങ്ങിയ വാദ്യങ്ങള്‍ ഘോഷിക്കുക 
യുണ്ടായി. അങ്ങനെയാണ്‌ അദ്ദേഹത്തിന്‌ ആനകദുന്ദുഭി എന്ന പേരു കിട്ടി 
യത്‌. പദ്യത്തില്‍ ഈ പേരുതന്നെ ഇടയ്ക്കു പൂര്‍വപദം ചേര്‍ത്തു പ്രയോഗി 
ച്ചിരിക്കുന്നു എന്നു കാണേണ്ടതാണ്‌. ചന്ദ്രോദയത്തില്‍ സമുദ്രത്തിനു വേലി 
യേറ്റമുണ്ടാകുന്നു. അതുപോലെ വസുദേവരുടെ ആനന്ദസമുദ്രവും കൃഷ്ണ 
നാകുന്ന ചന്ദ്രന്റെ ദര്‍ശനത്തില്‍ വേലിയേറ്റമുള്ളതായി ഭവിക്കുന്നു. സംഭവ 
ബഹുലമായ ജീവിതമായിരുന്നു വാസുദേവന്റേത്‌. ആ ജീവിതത്തില്‍ ഒരി 
ക്കല്‍പ്പോലും കൃഷ്ണന്റെ മുഖത്ത്‌ ശോകം നിഴലിച്ചതായി കാണുന്നില്ല. അതു 
തന്നെയാണു കൃഷ്ണന്റെ ആനന്ദരുപത്വം. 


5. മഞ്ജീരമഞ്ജുമണിശിഞ്ജിതപാദപത്മ, 
കഞ്ജായതാക്ഷ, കരുണാകര, കഞ്ജനാഭ, 
സഞ്ജീവനനഷദസുധാമയ, സാധുരമ്യ, 
ശ്രീഭൂപതേ, ഹര ഹരേ, സകലാമയം മേ. 

മഞ്ജീരമഞ്ജുമണി ശീഞ്ജിതപാദപത്മ-ചിലമ്പുകളിലെ മനോഹര 


ങ്ങളായ രത്നങ്ങളുടെ കിലുകിലെ ശബ്ദത്തോടുകൂടിയ കാലടികളാകുന്ന 
താമരപ്പുക്കള്‍ പൂണ്ട്‌ വിളങ്ങുന്നവനും; കഞ്ജായതാക്ഷ-താമര ഇതള്‍പോലെ 


൭32 ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സന്ധ്യര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


നീണ്ടു ശോഭിക്കുന്ന കണ്ണുകളുള്ളവനും; കരുണാകര-കാരുണ്യസമുദ്രവും; 
കഞ്ജനാഭ-താമരയുള്ള പൊക്കിളോടു കൂടിയവനും; സഞ്ജീവനാഷധസു 
ധാമയ-ജീവിതത്തെ അനശ്വരമാക്കുന്ന ഓഷധമായ അമൃതുകൊണ്ടു നിറ 
ഞ്ഞവനും; സാധുരമ്യ-സത്യദര്‍ശികളുടെ ആനന്ദത്തിനിരിപ്പിടവും; ശ്രീഭൂപ 
തേ-ലക്ഷ്മീദേവിയുടെയും ഭൂമിദേവിയുടെയും വല്ലഭനും; ഹരേ-എല്ലാ പാപ 
ങ്ങളും നശിപ്പിക്കുന്നവനുമായ അല്ലയോ ഭഗവാന്‍; മേ-ഭക്തനായ എന്റെ; സക 
ലാമയം-എല്ലാ സംസാരരോഗവും; ഹര-തീര്‍ത്തു തരണേ. 
ചിലമ്പുകളിലെ മനോഹരങ്ങളായ രത്നങ്ങളുടെ കിലുകിലെ ശബ്ദ 
ത്തോടുകുടിയ കാലടികളാകുന്ന താമരപ്പുക്കള്‍ പൂണ്ടു വിളങ്ങുന്നവനും താമ 
രപോലെ നീണ്ടു ശോഭിക്കുന്ന കണ്ണുകളുള്ളവനും കാരുണ്യസമുര്രവും താമ 
രയുള്ള പൊക്കിളോടുകൂടിയവനും ജീവിതത്തെ അനശ്വരമാക്കുന്ന ഈഷധ 
മായ അമൃതുകൊണ്ടു നിറഞ്ഞവനും സത്യ ദര്‍ശികളുടെ ആനന്ദത്തിനിരിപ്പി 
ടവും ലക്ഷ്മീദേവിയുടെയും ഭൂമിദേവിയുടെയും വല്ലഭനും എല്ലാ പാപങ്ങളും 
നശിപ്പിക്കുന്നവനുമായ അല്ലയോ ഭഗവന്‍, ഭക്തനായ എന്റെ എല്ലാ സംസാര 
രോഗവും മാറ്റിത്തരണേ. 


ഹര ഹരേ, സകലാമയം മേ 


സത്യാന്വേഷികളുടെ ആനന്ദസ്ഥാനമാണു ഭഗവാന്‍. ഭതികമേന്മക 
ളില്‍നിന്നെല്ലാം വിട്ടൊഴിഞ്ഞ്‌ അകിഞ്ചനന്മാരായി വര്‍ത്തിക്കുന്നവരുടെ ധന 
മാണു ഭഗവാന്‍. ഭഗവാനെ ലഭിക്കുന്നതോടെ സംസാരരോഗം മാറി ജീവിതം 
അനശ്വരസത്യമായി അനുഭവപ്പെടും. അതുകൊണ്ടാണു ഭഗവാനെ “സഞ്ജീ 
വനനഷധസുധാമയ” എന്നു വിശേഷിപ്പിച്ചിരിക്കുന്നത്‌. വിഷ്ണുവിന്റെ പൊക്കി 
ളില്‍ കിളുര്‍ത്ത താമരയിലാണു ബ്രഹ്മാവിനിരിപ്പിടം ലഭിച്ചത്‌. അതുകൊണ്ടു 
ഭഗവാന്‍ കഞ്ജനാഭനാണ്‌. ഉണ്ണിക്കണ്ണന്റെ വൃന്ദാവന ലീലകളെ ഓര്‍മിപ്പിക്കു 
ന്നതാണ്‌ ആദ്യത്തെ സംബോധന. 


6. കംസാസുരദ്വിരദകേസരിവീര, ഘോര- 
വൈരാകരാമയവിരോധകരാജ, ശൌരേ, 
ഹംസാദിരമ്യസരസീരുഹപാദമൂല, 
ശ്രീഭൂപതേ, ഹര ഹരേ, സകലാമയം മേ. 


കംസാസുരദ്വിരദകേസരിവീര-കംസാസുരനാകുന്ന കൊമ്പനാനയ്ക്കു 
സിംഹവീരനായി ഭവിച്ചവനും; ഘോര വൈരാകരാമയ വിരോധകരാജ-കഠോ 
രമായ വൈരത്തിനിരപ്പിടങ്ങളായ ശത്രുക്കളാകുന്ന രോഗങ്ങളെ ശമിപ്പിക്കുന്ന 
ചന്ദ്രനായിട്ടുള്ളവനും; ശരേ-ശൂരസേനന്റെ വംശത്തില്‍ ജനിച്ചവനും; ഹംസാ 
ദിരമ്യസരസീരുഹപാദമുല-ഹംസന്‍ മുതലായ ബ്രഹ്മജ്ഞാനികള്‍ക്ക്‌ ആനന്ദം 
നല്‍കുന്ന താമരപ്പോലെയുള്ള കാലടിയോടുകുടിയവനും; ശ്രീഭൂപതേ-ലക്ഷ്മീ 
ദേവിയുടെയും ഭൂമിദേവിയുടെയും വല്ലഭനും; ഹരേ-എല്ലാ പാപങ്ങളെയും 
ഹരിക്കുന്നവനുമായ അല്ലയോ ഭഗവന്‍; മേ-ഭക്തനായ എന്റെ; സകലാമയം- 
എല്ലാ സംസാരരോഗവും; ഹര-തീര്‍ത്തുതരണേ. 


ശ്രിവ്ധാസുദേഥഷ്ടകം 533 


കംസാസുരനാകുന്ന കൊമ്പനാനയ്ക്കു സിംഹവീരനായി ഭവിച്ചവനും 
കഠോരമായ വൈരത്തിനിരപ്പിടങ്ങളായ ശ്രതുക്കളാകുന്ന രോഗങ്ങളെ ശമി 
പ്പിക്കുന്ന ചന്ദ്രനായിട്ടുള്ളവനും ശൂരസേനന്റെ വംശത്തില്‍ ജനിച്ചവനും 
ഹംസന്‍ മുതലായ ബ്രഹ്മജ്ഞാനികള്‍ക്ക്‌ ആനന്ദം നല്‍കുന്ന താമരപോലെ 
യുള്ള കാലടിയോടുകുടിയവനും ലക്ഷ്മി ദേവിയുടെയും ഭൂമിദേവിയുടെയും 
വല്ലഭനും എല്ലാ പാപങ്ങളെയും ഹരിക്കുന്നവനുമായ അല്ലയോ ഭഗവന്‍, ഭക്ത 
നായ എന്റെ എല്ലാ സംസാരരോഗവും തീര്‍ത്തുതരണേ. 


ഹര ഹരേ, സകലാമയം മേ 


ജ്ഞാനികള്‍ ഹംസന്മാരെന്നും പരമഹംസന്മാരെന്നും രണ്ടായി തിരി 
യുന്നു. ആത്മസാക്ഷാത്കാരമുണ്ടായി, എങ്കിലും കര്‍മവാസന മുഴുവന്‍ മാറി 
യിട്ടില്ല; അങ്ങനെയുള്ളവരാണു ഹംസന്മാര്‍. കര്‍മവാസന പൂര്‍ണമായും 
ഒടുങ്ങി ജീവമുക്തന്മാരായവരാണു പരമഹംസന്മാര്‍. ഹംസന്മാര്‍ക്കും പരമ 
ഹംസന്മാര്‍ക്കും സാധകന്മാരായ മറ്റു സന്ന്യാസിമാര്‍ക്കും ഒക്കെ അരയന്ന 
ങ്ങള്‍ക്കു താമരയെന്ന പോലെ ഭഗവാന്റെ കാല്‍ത്താമര ആനന്ദദായകമാണ്‌. 
ചന്ദ്രന്‍ ഓഷധച്ചെടികളുടെ മുഴുവന്‍ രക്ഷിതാവാണ്‌. അതുകൊണ്ടു രോഗ 
ങ്ങളെ ശമിപ്പിക്കാന്‍ അദ്ദേഹത്തിനു പ്രയാസമില്ല. അതുപോലെ ഭഗവാന്‍ 
ശ്രതുക്കളാകുന്നു രോഗങ്ങളെ അതിവേഗം ശമിപ്പിക്കുന്ന ഈഷധമാണ്‌. 
രാഗാദി ശ്രതുക്കളാകുന്ന രോഗങ്ങളെയും ഭഗവാന്‍ അതിവേഗം ശമിപ്പിക്കു 
ന്നു. അസുരാധിപതിയായിരുന്ന കാലനേമിയും കൂട്ടരുമാണു കംസനു അനു 
യായികളുമായി ജനിച്ചത്‌. അങ്ങനെയുള്ള കംസനെ സിംഹം ആനയെ കൊല്ലു 
ന്നതു പോലെ ഭഗവാന്‍ കൊലപ്പെടുത്തി. അക്കാര്യമാണു “കംസാസുരദ്ധിരദ 
കേസരിവീര' എന്ന പദം കൊണ്ടു വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. ദ്വിരദം-രണ്ടു 
കൊമ്പുള്ളത്‌, ആന. 


ഇങ്ങനെ വിഷ്ണുവിനെയും വിഷ്ണുവിന്റെ അവതാരമായ കൃഷ്ണ 
നെയും സ്തുതിച്ചശേഷം ഇനിയുള്ള രണ്ടു പദ്യങ്ങള്‍ക്കൊണ്ടു വിഷ്ണുവും 
കൃഷ്ണനും സാക്ഷാത്ബ്രഹ്മം തന്നെയാണെന്നു വെളിപ്പെടുത്തി കൃതി ഉപ 
സംഹരിക്കാനൊരുമ്പെടുകയാണു ഗുരുദേവന്‍:- 


7. സംസാരസങ്കടവിശങ്കടകങ്കടായ 
സര്‍വാര്‍ഥദായ സദയായ സനാതനായ 
സച്ചിന്മയായ ഭവതേ സതതം നമോ / സ്തു 
ശ്രീഭൂപതേ, ഹര ഹരേ, സകലാമയം മേ, 


സംസാരസങ്കടവിശങ്കടകങ്കടായ-സംസാരമാകുന്ന ദുരിതവുമായി മല്ലി 
ടാന്‍ ഭക്തന്മാര്‍ക്കു ശക്തിയേറിയ പടച്ചട്ടയായി വിളങ്ങുന്നവനും; സര്‍വാര്‍ഥ 
ദായ-സങ്കല്പാനുസരണം ഭക്താഭിലാഷമെല്ലാം സാധിച്ചുകൊടുക്കുന്നവനും; 
സദയായ-ഭജിക്കുന്നവരില്‍ ചിത്തപ്രസാദരുപമായ കാരുണ്യം ചൊരിയുന്ന 
വനും; സനാതനായ-ഒരിക്കലും അഴിവില്ലാത്തവനും; സച്ചിന്മയായ-ഉണ്ജയും 
ബോധവും സ്വരുപമായുളളവനുമായ; ഭവതേ-ബ്രഹ്മരൂപിയായ അങ്ങേയ്ക്ക്‌; 


534 ശ്രീനാരായണ ഗുരുദേവക്യതികശീ സനമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


സതതം-സദാ സമയവും; നമഃ അസ്തു-എന്റെ നമസ്‌കാരം ഭവിക്കട്ടെ; ശ്രീഭൂപ 

തേ-ലക്ഷ്മീദേവിയുടെയും ഭൂമിദേവിയുടെയും വല്ലഭനും; ഹരേ-എല്ലാ പാപ 

ങ്ങളും ഹരിക്കുന്നവനുമായ അല്ലയോ ഭഗവന്‍; മേ-ഭക്തനായ എന്റെ; സക 

ലാമയം-എല്ലാ സംസാരരോഗവും; ഹര-അകറ്റിത്തരണേ. 

സംസാരമാകുന്ന ദുരിതവുമായി മല്ലിടാന്‍ ഭക്തന്മാര്‍ക്കു ശക്തിയേറിയ 

പടച്ചട്ടയായി വിളങ്ങുന്നവനും സങ്കല്‍പ്പാനുസരണം ഭക്താഭിലാഷമെല്ലാം 
സാധിച്ചുകൊടുക്കുന്നവനും ഭജിക്കുന്നവരില്‍ ചിത്ത്രപസാദരുപമായ 
കാരുണ്യം ചൊരിയുന്നവനും ഒരിക്കലും അഴിവില്ലാത്തവനും ഉണ്മയും 
ബോധവും സ്വരൂപമായുള്ളവനുമായ ബ്രഹ്മസ്വരുപിയായ അങ്ങേയ്ക്ക്‌ സദാ 
സമയവും എന്റെ നമസ്‌കാരം ഭവിക്കട്ടെ. ലക്ഷ്മീദേവിയുടെയും ഭൂമിദേവി 
യുടെയും വല്ലഭനും എല്ലാ പാപങ്ങളും ഹരിക്കുന്നവനുമായ അല്ലയോ ഭഗ 
വന്‍, ഭക്തനായ എന്റെ എല്ലാ സംസാര രോഗവും അകറ്റിത്തരണേ. 


ഹര ഹരേ, സകലാമയം മേ 


ഉണ്മയും ബോധവും സ്വരുപമായിട്ടുള്ള സത്യമാണു ബ്രഹ്മം. എന്തി 
നാണ്‌ ഉണ്മ, ബോധം എന്നു രണ്ടെണ്ണം പറഞ്ഞത്‌? ബ്രഹ്മം സ്വയം ഉണ്മയനു 
ഭവിക്കുന്ന ബോധമാണെന്നു കാണിക്കാനാണ്‌. കല്ല്‌, കട്ട തുടങ്ങിയ ജഡപ 
ദാര്‍ഥങ്ങളിലും ഉണ്മയുണ്ടെന്നു തോന്നാം. എന്നാല്‍ ആ ഉണ്മ അനുഭവിക്കു 
ന്ന ബോധം പ്രകടമായി അവയില്‍ കാണുന്നില്ല. ബ്രഹ്മമാകട്ടെ താനുണ്ട്‌ 
എന്നു സ്വയം ഉണ്മയനുഭവിക്കുന്ന ബോധമാണ്‌. അങ്ങനെയുള്ള ബ്രഹ്മത്തെ 
സദാ സര്‍വത്ര കാണാറാകുന്നതാണു ബ്രഹ്മ സാക്ഷാത്കാരം. ്രഹ്മപതീ 
കമായ കൃഷ്ണനില്‍ക്കുടി ആ സത്യത്തെ താന്‍ സദാ സമയവും നമസ്കരി 
ക്കുന്നു എന്നാണു ഭക്തന്‍ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. സനാതനസത്യമാണു 
ബ്രഹ്മം. അതില്‍ ആവര്‍ത്തിച്ചുണ്ടായി മറയുന്നവയാണ്‌ എല്ലാ ദൃശ്യങ്ങളും. 
അതഴിവില്ലാത്തതായതുകൊണ്ടാണു ദൃശ്യങ്ങള്‍ക്കിങ്ങനെ ആവര്‍ത്തിച്ചു 
ണ്ടായി മറയാന്‍ ഇടം കിട്ടുന്നത്‌. ആര്‍ ദൃഡമായി സങ്കല്‍പ്പിച്ച്‌ എന്തു കാമി 
ക്കുന്നുവോ അതൊക്കെ ആ ബോധവസ്തുവില്‍ നിന്നും രൂപപ്പെട്ടുകിട്ടും. ഇ 
താണതിന്റെ സര്‍വാര്‍ഥദത്വം. ഭക്തന്മാര്‍ ഭഗവാന്റെ കാരുണ്യം കാമിക്കുന്നു. 
അവര്‍ക്കു ഭഗവാന്‍ സദയനായി അനുഭവപ്പെടുന്നു. ബ്രഹ്മം മാത്രമാണു 
വസ്തു എന്ന അദ്വൈതജ്ഞാനമാണ്‌ സംസാരദുരിതവുമായി മല്ലിടാന്‍ ഒരു 
സത്യാന്വേഷിയെ സമര്‍ഥനാക്കിത്തീര്‍ക്കുന്നത്‌. അദ്വൈതബോധം ഏതു ജീവി 
തപ്രശ്നത്തെയും നേരിടുന്നതിനു ഒരു സാധകനു ശക്തിയേറിയ പടച്ചട്ട 
പോലെ ഉപകരിക്കുന്നു വിശങ്കടം-ശക്തിയുള്ളത്‌; കങ്കടം-പടച്ചട്. ഇങ്ങനെ 
വസ്തുജ്ഞാനപൂര്‍വം വാസുദേവനെ ഉപാസിക്കുന്നവര്‍ക്ക്‌ എല്ലാ സംസാര 
രോഗവും മാറിക്കിട്ടുന്നതാണ്‌. 

ശ്രീവാസുദേവന്‍ പരമാത്മപ്രതീകമാണെന്നും അതോര്‍മിച്ചുകൊണ്ട്‌ 
രാപകല്‍ അദ്ദേഹത്തെ നമിക്കേണ്ടതാണെന്നും ഭക്തനെ അറിയിച്ചുകൊണ്ടു 
കൃതി ഉപസംഹരിക്കുകയാണ്‌ എട്ടാം പദ്യത്തില്‍.- 


ശ്രിവാസുദേവാഷ്ടകം 535 


8. ഭക്തപ്രിയായ ഭവശോകവിനാശനായ 
മുക്തിപ്രദായ മുനിവ്യന്ദനിഷേവിതായ 
നക്തം ദിവം ഭഗവതേ നതിരസ്മദീയാ 
ശ്രീഭൂപതേ! ഹര ഹരേ! സകലാമയം മേ. 
ഭക്തപ്രിയായ-ഭജിക്കുന്നവരില്‍ പ്രീതിയുളവാക്കി അവരെ സുഖിപ്പിക്കു 
ന്നവനും; ഭവശോകവിനാശനായ-സംസാരദുഃഖത്തെ നിശ്ശേഷം നശിപ്പിക്കു 
ന്നവനും; മുക്തിപ്രദായ-മോക്ഷം നല്‍കി അനുഗ്രഹിക്കുന്നവനും; മുനിവൃന്ദ 
നിഷേവിതായ-സത്യദര്‍ശികളായ മുനിമാരാല്‍ നിരന്തരം സേവിക്കപ്പെടുന്ന 
വനുമായ; ഭഗവതേ-ബ്രഹ്മ പ്രതീകമായ ഭഗവാന്‍; നക്തം ദിവം-രാപകല്‍; 
അസ്മ ദീയാനതി-ഈ ഭക്തന്റെ പ്രണാമം; ശ്രീഭുപതേ-ലക്ഷ്മീ ദേവിയുടെയും 
ഭൂമിദേവിയുടെയും വല്ലഭനും; ഹരേ-എല്ലാ പാപങ്ങളും ഹരിക്കുന്നവനുമായ 
അല്ലയോ ഭഗവന്‍, മേ-ഈ ഭക്തന്റെ; സകലാമയം-എല്ലാ സംസാരരോഗവും; 
ഹര-തീര്‍ത്തുതരണേ. 
ഭജിക്കുന്നവരില്‍ പ്രീതിയുളവാക്കി അവരെ സുഖിപ്പിക്കുന്നവനും 
സംസാരദുഃഖത്തെ നിശ്ശേഷം നശിപ്പിക്കുന്നവനും മോക്ഷം നല്‍കി അനുഗ്ര 
ഹിക്കുന്നവനും സത്ൃദര്‍ശികളായ മുനിമാരാല്‍ നിരന്തരം സേവിക്കപ്പെടുന്ന 
വനുമായ ബ്രഹ്മപ്രതീകമായ ഭഗവാന്‍ രാപകല്‍ ഈ ഭക്തന്റെ പ്രണാമം. 
ലക്ഷ്മീദേവിയുടെയും ഭൂമിദേവിയുടെയും വല്ലഭനും എല്ലാ പാപങ്ങളും ഹരി 
ക്കുന്നവനുമായ അല്ലയോ ഭഗവന്‍, ഈ ഭക്തന്റെ എല്ലാ സംസാരരോഗവും 
തീര്‍ത്തു തരണേ. 


ഹര ഹരേ, സകലാമയം മേ 


ബ്രഹ്മസ്വരുപത്തെ രാപകല്‍ മറക്കാത്ത അനുഭവ സ്ഥിതിയാണു 
മോക്ഷം. അതു കിട്ടാന്‍വേണ്ടിയാണു ബ്രഹ്മപ്രതീകമായ ശ്രീവാസുദേവനു 
ഭക്തന്‍ രാപകല്‍ പ്രണാമം അര്‍പ്പിക്കുന്നത്‌. സത്യദര്‍ശികളായ മുനിമാരാ 
കട്ടെ സദാ സര്‍വത്ര ബ്രഹ്മസ്വരൂപം തന്നെ ദര്‍ശിച്ച്‌ ആനന്ദമഗ്നരായി കഴി 
ഞ്ഞുകൂടുന്നു. ഭഗവദുപാസനയുടെ പരമ ലക്ഷ്യം മുക്തിയാണ്‌. അദ്വൈതാനു 
ഭവമാണു മുക്തി. രണ്ടുണ്ടെങ്കിലേ ഭയവും തുടര്‍ന്നു ബന്ധവും പ്രസക്തമാ 
കുന്നുള്ളൂ. വസ്തു ഒന്നേയുള്ളു എന്നനുഭവിക്കാന്‍ കഴിഞ്ഞാല്‍ പിന്നെ ബന്ധ 
ത്തിനു പ്രസക്തിയെവിടെ? വസ്തുവിലെ അദ്വൈതാനുഭവം മറന്നു മായയുടെ 
വികൃതിയില്‍ മോഹിച്ചു പലതുണ്ടെന്നു ശ്രമിക്കാനിടവരുന്നതാണു ബന്ധം. 
പലതുണ്ടെന്നു തോന്നാനിടവന്നാല്‍ ജന്മജരാമരണങ്ങളൊക്കെ പ്രശ്നമായി 
ത്തീരും. ഈ സംസാരരോഗത്തിനു അദ്വയത്രഹ്മാനുഭൂതിയല്ലാതെ വേറെ 
മരുന്നില്ല. ശ്രീവാസുദേവനെ ഗാഡമായി ഉപാസിച്ചാല്‍ ഭക്തപ്രിയനായ ആ 
ഭഗവാന്‍ ചിത്തപ്രസാദം വര്‍ധിപ്പിച്ച്‌ ഭവ ശോകം നിശ്ശേഷമകറ്റി മുക്തി തരാതി 
രിക്കയില്ല. 


സഗുണോപാസന ഭക്തചിത്തത്തെ വികസിപ്പിച്ചു ദിവ്യമണ്ഡലങ്ങ 
ളിലേക്കുയര്‍ത്തി മുക്തിയോടടുപ്പിക്കുന്നതെങ്ങനെയെന്നു വ്യക്തമായി 


536 ശ്രീനാരായണ ഗുരുദേവക്യത?കശീ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


പ്രതിപാദിക്കുന്ന സ്തോത്രമാണു ശ്രീവാസുദേവാഷ്ടകം. വസുദേവപുത്ര 
നായ കൃഷ്ണനെ ഉപാസിച്ച്‌ മനസ്സ്‌ ശംഖച്രകാബ്ജഗദാധരനായ വിഷ്ണു 
വിന്റെ ദിവ്യഭാവനയിലേക്കുയരുന്നു. തുടര്‍ന്നു സച്ചിന്മയനും സര്‍വവ്യാ 
പിയുമായ ബ്രഹ്മത്തെ സമീപിച്ച്‌ അദ്വൈതാനുഭവം നേടി മുക്തി കൈവരി 
ക്കുന്നു. ഇതാണു ക്രമം. ശബ്ദമധുരവും ഭക്തിമധുരവുമായ ഈ കൃതി രചിച്ച്‌ 
നമുക്കു മുക്തിമാര്‍ഗം തെളിയിച്ചുതന്ന ഗുരുവിനു നക്തംദിവം അസ്മദീയാ 
നതിഃ 


ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


ക 


ദാര്‍ശനികക്ൃതികള്‍ 


ആത്മോപദേശശതകം 


ഗുരുദേവന്‍ ആത്മാനുഭവം നേടിയിട്ട്‌ അരുവിപ്പുറത്തു വിശ്രമി 
ച്ചിരുന്ന കാലത്താണീ കൃതി രചിച്ചത്‌. അന്നുകൂടെയുണ്ടായിരുന്നവര്‍ 
ഇതു പകര്‍ത്തിയെടുത്തു പ്രചരിപ്പിച്ചിരുന്നു. കുറേക്കാലംകൊണ്ടു പല 
രുടേയും പകര്‍പ്പില്‍നിന്നു ഭിന്നങ്ങളായ പാഠഭേദങ്ങള്‍ പല പദ്യങ്ങ 
ളിലും കടന്നുകൂടി. അനന്തരം മിക്കവാറും പദ്യങ്ങള്‍ ക്രമപ്പെടുത്തി 
“വിവേകോദയത്തില്‍ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. പിന്നീട്‌ 1917 
മാര്‍ച്ചില്‍ ആലുവാ അദ്വൈതാശ്രമത്തില്‍നിന്നും ശ്രീനാരായണ 
ചൈതന്യ സ്വാമികള്‍ ഈ കൃതി പ്രസിദ്ധീകരിച്ചു. വിവേകോദയത്തില്‍ 
വന്ന പദ്യങ്ങള്‍ ഗുരുദേവനെ ചൊല്ലിക്കേള്‍പ്പിച്ചുവെന്നും പല പദ്യ 
ങ്ങളും തിരുത്തിപ്പറഞ്ഞുകൊടുത്തു എന്നുമാണ്‌ അദ്ദേഹത്തിന്റെ 
പ്രസ്താവനയില്‍ കാണുന്നത്‌. അതു നിമിത്തമാണു പുതുതായി 
പുസ്തക രൂപത്തില്‍ പ്രസിദ്ധീകരിക്കാനിടയായതെന്നും അദ്ദേഹം 
പ്രസ്താവിച്ചുകാണുന്നു. എന്തായാലും ഗുരുദേവന്റെ വേദാന്ത 
കൃതികളില്‍ നടുനായകസ്ഥാനം ഈ കൃതിക്കാണെന്നതില്‍ പക്ഷാ 
ന്തരമില്ല. 


ആത്മസ്വരുപം, സാധനാമാര്‍ഗങ്ങള്‍, അനുഭൂതിദശകള്‍, വേദാന്തശാ 
സ്ര്രത്തിലെ അന്തിമ സിദ്ധാന്തങ്ങള്‍ ഇവയെല്ലാം സമഗ്രമായി പ്രതിപാദി 
ക്കുന്ന ഒരുന്നത വേദാന്തഗ്രന്ഥമാണ്‌ ആത്മോപദേശശതകം. ഇതൊരു ശത 
കമാണ്‌, അതായത്‌ നൂറു പദ്യങ്ങളടങ്ങുന്ന കൃതിയാണ്‌. ശ്രുതിയുക്ത്യനുഭ 
വങ്ങളുടെ വെളിച്ചത്തില്‍ അദ്വൈതബോധമാണു ജഗത്തിന്റെ പരമസത്യ 
മെന്നു സംശയാതീതമായി ഇതില്‍ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. സ്വാനുഭവ 
ത്തിന്റെ മാധുര്യം നിറഞ്ഞുനില്‍ക്കുന്നതായതുകൊണ്ട്‌ വെറും വായനയിലൂടെ 
തന്നെ ദിവ്യത്വം പകര്‍ന്നനുഭവിക്കാന്‍ ഉതകുന്ന ഒരു കൃതിയാണിത്‌. ആ 
സ്ഥിതിക്ക്‌ ഇതു വേണ്ടപോലെ മനനം ചെയ്തു ഗ്രഹിക്കുകകൂടിച്ചെയ്താ 
ലുള്ള കഥ പറയാനില്ലല്ലോ. ശാസ്ത്രബോധവും അനുഭവഭാഗ്യവും സിദ്ധി 
ക്കാത്തവര്‍ക്ക്‌ ഇതിന്റെ താത്പര്യം സ്പഷ്ടമാകാന്‍ പ്രയാസമാണ്‌. ഈ കൃതി 
നിത്യവും വായിച്ച്‌ മനനം ചെയ്യുന്നവര്‍ ഉറപ്പുറ്റ അദ്വൈതികളായി ഈ ജന്മ 
ത്തില്‍ തന്നെ ജീവന്മുക്തിക്കര്‍ഹരായിത്തീരുന്നതാണ്‌. 


അറിവിലുമേറിയറിഞ്ഞിടുന്നവന്‍ത- 
ന്നുരുവിലുമൊത്തു പുറത്തുമുജ്ജ്വലിക്കും 


540 


ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


കരുവിനു കണ്ണുകളഞ്ചുമുള്ളടക്കി- 
ത്തെരുതെരെ വീണുവണങ്ങിയോതിടേണം. 


കരണവുമിന്ദ്രിയവും കളേബരം തൊ- 
ടറിയുമനേകജഗത്തു മോര്‍ക്കിലെല്ലാം. 
പരവെളിതന്നിലുയര്‍ന്ന ഭാനുമാന്‍തന്‍- 
തിരുവുരുവാണു തിരഞ്ഞു തേറിടേണം. 


വെളിയിലിരുന്നു വിവര്‍ത്തമിങ്ങു കാണും 
വെളിമുതലായ വിഭൂതിയഞ്ചുമോര്‍ത്താല്‍ 
ജലനിധിതന്നിലുയര്‍ന്നിടും തരങ്ഗാ- 
വലിയതു പോലെയഭേദമായ്‌ വരേണം. 


അറിവുമറിഞ്ഞിടുമര്‍ത്ഥവും പുമാന്‍ത- 
ന്നറിവുമൊരാദിമഹസ്സുമാത്രമാകും; 
വിരളതവിട്ടു വിളങ്ങുമമ്മഹത്താ- 
മറിവിലമര്‍ന്നതുമാത്രമായിടേണം. 


ഉലകരുറങ്ങിയുണര്‍ന്നു ചിന്തചെയ്യും 
പലതുമിതൊക്കെയുമുറ്റുപാര്‍ത്തു നില്ക്കും 
വിലമതിയാതവിളക്കുദിക്കയും പിന്‍- 
പൊലികയുമില്ലിതു കണ്ടുപോയിടേണം. 


ഉണരണമിന്നിയുറങ്ങണം ഭുജിച്ചീ- 
ടണമശനം പുണരേണമെന്നിവണ്ണം 
അണയുമനേകവികല്പമാകയാലാ- 
രുണരുവതുള്ളൊരു നിര്‍വികാരരുപം. 


ഉണരരുതിന്നിയുറങ്ങിടാതിരുന്നീ- 
ടണമറിവായിതിനിന്നയോഗ്യനെന്നാല്‍ 
പ്രണവമുണര്‍ന്നു പിറപ്പൊഴിഞ്ഞുവാഴും 
മുനിജനസേവയില്‍ മൂര്‍ത്തി നിര്‍ത്തിടേണം 


ഒളിമുതലാം പഴമഞ്ചുമുണ്ടു നാറും- 
നളികയിലേറി നയേന മാറിയാടും 
കിളികളെയഞ്ചുമരിഞ്ഞു കീഴ്മറിക്കും 
വെളിവുരുവേന്തിയകം വിളങ്ങിടേണം. 


ഇരുപുറവും വരുമാറവസ്ഥയെപ്പു- 
ത്തൊരു കൊടിവന്നു പടര്‍ന്നുയര്‍ന്നുമേവും- 
തരുവിനടിക്കു തപസ്സുചെയ്തു വാഴും- 
നരനു വരാ നരകം നിനച്ചിടേണം. 


ആത്മോപദേശശതകം 541 


“ഇരുളിലിരിപ്പവനാര്‍? ചൊല്ക നീ”യെ- 

ന്നൊരുവനുരപ്പതു കേട്ടു താനുമേവം 

അറിവതിനായവനോടു “നീയുമാരെ” 
ന്നരുളുമിതിന്‍പ്രതിവാക്യമേകമാകും. 10 


“അഹമഹ മെന്നരുളുന്നതൊക്കെയാരാ- 

യുകിലകമേ പലതല്ലതേകമാകും; 
അകലുമഹന്തയനേകമാകയാലീ 

തുകയിലഹംപൊരുളും തുടര്‍ന്നിടുന്നു. 11 


തൊലിയുമെലുമ്പുമലം ദുരന്തമന്തഃ- 
കലകളുമേന്തുമഹന്തയൊന്നു കാണ്‍ക! 
പൊലിയുമിതന്യപൊലിഞ്ഞു പൂര്‍ണമാകും 

വലിയൊരഹന്ത വരാ വരം തരേണം. 12 


ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരിശ- 

ന്നകമലരിട്ടു വണങ്ങിയക്ഷമാറി 

സകലമഴിഞ്ഞുതണിഞ്ഞു കേവലത്തിന്‍- 

മഹിമയുമറ്റു മഹസ്സിലാണിടേണം. 13 


ത്രിഭുവനസീമകടന്നു തിങ്ങിവിങ്ങും 

ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം 

കപടയതിക്കു കരസ്ഥമാകുവീലെ- 
ന്നുപനിഷദുക്തിരഹസ്യമോര്‍ത്തിടേണം. 14 


പരയുടെ പാലു നുകര്‍ന്ന ഭാഗ്യവാന്മാര്‍- 

ക്കൊരു പതിനായിരമാണ്ടൊരലപ്നേരം; 
അറിവപരപ്രകൃതിക്കധീനമായാ- 
ലരനൊടിയായിരമാണ്ടുപോലെ തോന്നും. 15 


അധികവിശാലമരുപ്രദേശമൊന്നായ്‌ 

നദി പെരുകുന്നതുപോലെ വന്നു നാദം 

ശ്രുതികളില്‍ വീണു തുറക്കുമക്ഷിയെന്നും 

യതമിയലും യതിവര്യനായിടേണം. 16 


അഴലെഴുമഞ്ചിതളാര്‍ന്നു രണ്ടുതട്ടായ്‌ 

ച്ചുഴലുമനാദിവിളക്കു തൂക്കിയാത്മാ 

നിഴലുരുവായെരിയുന്നു നെയ്യതോ, മുന്‍ 

പഴകിയവാസന, വര്‍ത്തി വൃത്തിയത്രേ. 17 


അഹമിരുളല്ലിരുളാകിലന്ധരായ്‌ നാ- 
മഹമഹമെന്നറിയാതിരുന്നിടേണം; 


542 ശീന്നാരായണ ഗ്ൃരുദേവകൃതികള്‍ സമ്വുര്‍ണഡവ്യാഖ്യാനം - ഭാഗം / 


അറിവതിനാലഹമന്ധകാരമല്ലെ- 
ന്നറിവതിനിങ്ങനെയാര്‍ക്കുമോതിടേണം. 18 


അടിമുടിയറ്റമതുണ്ടിതുണ്ടതുണ്ടെ- 
ന്നടിയിടുമാദിമസത്തയുള്ളതെല്ലാം; 

ജഡമിതു സര്‍വമനിത്യമാം; ജലത്തിന്‍- 

വടിവിനെ വിട്ടു തരങ്ഗമന്യമാമോ? 19 


ഉലകിനു വേറൊരു സത്തയില്ലതുണ്ടെ- 

ന്നുലകരുരപ്പതു സര്‍വമൂഹഹീനം; 

ജളനു വിലേശയമെന്നു തോന്നിയാലും 

നലമിയലും മലര്‍മാല നാഗമാമോ? 20 


പ്രിയമൊരു ജാതിയിതെന്‍പ്രിയം ത്വദീയ- 
പ്രിയമപരപ്രിയമെന്നനേകമായി 

പ്രിയവിഷയം പ്രതി വന്നിടുംര്രമം; തന്‍- 
പ്രിയമപരപ്രിയമെന്നറിഞ്ഞിടേണം. 21 


പ്രിയമപരന്റെയതെന്‍പ്രിയം; സ്വകീയ- 
പ്രിയമപരപ്രിയമിപ്രകാരമാകും 

നയമതിനാലെ നരന്നു നന്മ നല്കും- 
ക്രിയയപരര്രിയഹേതുവായ്വരേണം. 22 


അപരനുവേണ്ടിയഹര്‍നിശം പ്രയത്നം 
കൃപണതവിട്ടു കൃപാലു ചെയ്തിടുന്നു; 
കൃപണനധോമുഖനായ്ക്കിടന്നുചെയ്യു- 
ന്നപജയകര്‍മ്മമവന്നുവേണ്ടിമാത്രം. 23 


അവനിവനെന്നറിയുന്നതൊക്കെയോര്‍ത്താ- 
ലവനിയിലാദിമമായൊരാത്മരുപം; 
അവനവനാത്മസുഖത്തിനാചരിക്കു- 

ന്നവയപരന്നു സുഖത്തിനായ്‌ വരേണം. 24 


ഒരുവനു നല്ലതുമന്യനല്ലലും ചേര്‍ 

പ്പൊരു തൊഴിലാത്മവിരോധിയോര്‍ത്തിടേണം; 

പരനു പരം പരിതാപമേകിടുന്നോ- 

രെരിനരകാബ്ധിയില്‍ വീണെരിഞ്ഞിടുന്നു. 25 


അവയവമൊക്കെയമര്‍ത്തിയാണിയായ്‌ നി- 
ന്നവയവിയാവിയെയാവരിച്ചിടുന്നു; 

അവനിവനെന്നതിനാലവന്‍ നിനയ്ക്കു- 
ന്നവശതയാമവിവേകമൊന്നിനാലേ. 26 


ആത്മോപദേശശതകം 543 


ഇരുളിലിരുന്നറിയുന്നതാകുമാത്മാ- 

വറിവതുതാനഥ നാമരൂപമായും 
കരണമൊടിന്ദ്രിയകര്‍ത്തൃകര്‍മ്മമായും 

വരുവതു കാണ്‍ക! മഹേന്ദ്രജാലമെല്ലാം. 27 


അടിമുടിയറ്റടിതൊട്ടു മയലിയന്തം 

സ്ഹുടമറിയുന്നതു തുര്യബോധമാകും; 

ജഡമറിവീലതു ചിന്തചെയ്തു ചൊല്ലു- 
ന്നിടയിലിരുന്നറിവല്ലറിഞ്ഞിടേണം. 28 


മനമലര്‍കൊയ്തു മഹേശപൂജചെയ്യും 

മനുജനു മറ്റൊരുവേല ചെയ്തിടേണ്ട: 
വനമലര്‍കൊയ്തുമതല്ലയായ്കില്‍ മായാ- 
മനുവുരുവിട്ടുമിരിക്കില്‍ മായ മാറും. 29 


ജഡമറിവീലറിവിന്നു ചിന്തയില്ലോ- 
തിടുകയുമില്ലറിവെന്നറിഞ്ഞു സര്‍വം 

വിടുകിലവന്‍ വിശദാന്തരങ്ഗനായ്‌ മേ- 
ലുടലിലമര്‍ന്നുഴലുന്നതില്ല നൂനം. 30 


അനുഭവമാദിയിലൊന്നിരിക്കിലല്ലാ- 
തനുമിതിയില്ലിതുമുന്നമക്ഷിയാലേ 

അനുഭവിയാതതുകൊണ്ടു ധര്‍മ്മിയുണ്ടെ- 
ന്നനുമിതിയാലറിവീലറിഞ്ഞിടേണം. 31 


അറിവതു ധര്‍മ്മിയെയല്ല, ധര്‍മ്മമാമീ- 

യരുളിയ ധര്‍മ്മിയദൃശ്യമാകയാലേ 

ധരമുതലായവയൊന്നുമില്ല താങ്ങു- 
ന്നൊരുവടിവാമറിവുള്ളതോര്‍ത്തിടേണം. 32 


അറിവു നിജസ്ഥിതിയിങ്ങറിഞ്ഞിടാനായ്‌ 

ധര മുതലായ വിഭൂതിയായി താനേ 

മറിയുമവസ്ഥയിലേറിമാറി വട്ടം- 

തിരിയുമലാതസമം തിരിഞ്ഞിടുന്നു. 33 


അരനൊടിയാദിയരാളിയാര്‍ന്നിടും തേ- 
രുരുളതിലേറിയുരുണ്ടിടുന്നു ലോകം; 

അറിവിലനാദിയതായ്‌ നടന്നീടും തന്‍- 
തിരുവിളയാടലിതെന്നറിഞ്ഞിടേണം. 34 


ഒരു പതിനായിരമാദിതേയരൊന്നായ്‌ 
വരുവതുപോലെ വരുംവിവേകവൃത്തി 


544 ശ്രീനാരായണ ഗുരുദേവകൃതതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


അറിവിനെ മുടുമനിത്യമായയാമീ- 
യിരുളിനെയീര്‍ന്നെഴുമാദിസൂര്യനത്രേ. 35 


അറിവിനു ശക്തിയനന്തമുണ്ടിതെല്ലാ- 

മറുതിയിടാം സമയന്യയെന്നിവണ്ണം 

ഇരുപിരിവായിതിലന്യ സാമ്യമാര്‍ന്നു- 

ളളുരുവിലമര്‍ന്നു തെളിഞ്ഞുണര്‍ന്നിടേണം. 36 


വിഷമതയാര്‍ന്നെഴുമന്യവെന്നുകൊള്‍വാന്‍ 
വിഷമമഖണ്ഡവിവേകശക്തിയെന്ന്യേ; 

വിഷമയെ വെന്നതിനാല്‍ വിവേകമാകും 
വിഷയവിരോധിനിയോടണഞ്ഞിടേണം. 37 


പലവിധമായറിയുന്നതന്യയൊന്നായ്‌ 

വിലസുവതാം സമയെന്നു മേലിലോതും- 

നിലയെയറിഞ്ഞു നിവര്‍ന്നുസാമ്യമേലും 

കലയിലലിഞ്ഞു കലര്‍ന്നിരുന്നിടേണം. 38 


അരുളിയ ശക്തികളെത്തുടര്‍ന്നു രണ്ടാം- 

പിരിവിവയില്‍ സമതന്‍വിശേഷമേകം; 

വിരതി വരാ വിഷമാവിശേഷമൊന്നി- 

ത്തരമിവ രണ്ടുതരത്തിലായിടുന്നു. 39 


സമയിലുമന്യയിലും സദാപി വന്നി- 
ങ്ങമരുവതുണ്ടതതിന്‍വിശേഷശക്തി; 
അമിതയതാകിലുമാകെ രണ്ടിവറ്റിന്‍- 
ര്രമകലയാലഖിലം പ്രമേയമാകും. 40 


ഇതു കുടമെന്നതിലാദ്യമാമിതെന്നു- 

ള്ളതുവിഷമാ; കുടമോ വിശേഷമാകും; 

മതിമുതലായ മഹേന്ദ്രജാലമുണ്ടാ- 

വതിനിതുതാന്‍ കരുവെന്നു കണ്ടിടേണം. 41 


ഇദമറിവെന്നതിലാദ്യമാമിതെന്നു- 

ള്ളതു സമ; തന്റെ വിശേഷമാണു ബോധം; 
മതിമുതലായവയൊക്കെ മാറി മേല്‍ സദ്‌- 
ഗതിവരുവാനിതിനെബ്ഭജിച്ചിടേണം. 42 


പ്രകൃതിപിടിച്ചു ചുഴറ്റിടും പ്രകാരം 

സുകൃതികള്‍പോലുമഹോ! ചുഴന്നിടുന്നു; 
വികൃതിവിടുന്നതിനായി വേലചെയ്വി- 

ലകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം. 43 


ആത്മോപദേശശതകം 545 


പലമതസാരവുമേകമെന്നു പാരാ- 
തുലകിലൊരാനയിലന്ധരെന്നപോലെ 

പലവിധയുക്തി പറഞ്ഞു പാമരന്മാ- 

രലവതു കണ്ടലയാതമര്‍ന്നിടേണം. 44 


ഒരുമതമന്യനു നിന്ദ്യമൊന്നിലോതും 

കരുവപരന്റെ കണക്കിനൂനമാകും; 

ധരയിലിതിന്റെ രഹസ്യമൊന്നുതാനെ- 

ന്നറിവളവും ശ്രമമെന്നറിഞ്ഞിടേണം. 45 


പൊരുതു ജയിപ്പതസാദ്ധ്യമൊന്നിനോടൊ- 

ന്നൊരുമതവും പൊരുതാലൊടുങ്ങുവീല; 
പരമതവാദിയിതോര്‍ത്തിടാതെ പാഴേ 

പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. 46 


ഒരു മതമാകുവതിന്നുരപ്പതെല്ലാ- 

വരുമിതു വാദികളാരുമോര്‍ക്കുവീല; 

പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാ- 

രറിയുമിതിന്റെ രഹസ്യമിങ്ങശേഷം. 47 


തനുവിലമര്‍ന്ന ശരീരി, തന്റെ സത്താ- 
തനുവിലതെന്റെതിതെന്റെതെന്നു സര്‍വം 

തനുതയൊഴിഞ്ഞു ധരിച്ചിടുന്നു; സാക്ഷാ- 
ലനുഭവശാലികളാമിതോര്‍ക്കിലാരും. 48 


അഖിലരുമാത്മസുഖത്തിനായ്‌ പ്രയത്നം 

സകലവുമിങ്ങു സദാപി ചെയ്തിടുന്നു; 
ജഗതിയിലിമ്മതമേകമെന്നു ചിന്തി- 
ച്ചഘമണയാതകതാരമര്‍ത്തിടേണം. 49 


നിലമൊടു നീരതുപോലെ കാറ്റു തീയും 

വെളിയുമഹംകൃതി വിദ്യയും മനസ്സും 

അലകളുമാഴിയുമെന്നു വേണ്ടയെല്ലാ- 

വുലകുമുയര്‍ന്നറിവായി മാറിടുന്നു. 50 


അറിവിലിരുന്നൊരഹന്തയാദ്യമുണ്ടായ്‌-- 
വരുമിതിനോടൊരിദന്ത വാമയായും 
വരുമിവരണ്ടുലപങ്ങള്‍ പോലെ മായാ- 

മരമഖിലം മറയെപ്പടര്‍ന്നിടുന്നു. 51 


ധ്വനിമയമായ്ഗ്ഗഗനം ജ്വലിക്കുമന്നാ- 
ളണയുമതിങ്കലശേഷദൃശ്യജാലം; 


74-2003 35 


546 


ശ്രീനാരായണ ഗുരുദേവക്ൃതികള്‍ സന്ധ്യര്‍ണവ്യാഖ്യാനം - ഭാഗം / 





പുനരവിടെ ത്രിപുടിക്കു പൂര്‍ത്തിനല്‍കും- 
സ്വനവുമടങ്ങുമിടം സ്വയം പ്രകാശം. 52 


ഇതിലെഴുമാദിമശക്തിയിങ്ങു കാണു- 

ന്നിതു സകലം പെറുമാദിബീജമാകും; 

മതിയതിലാക്കി മറന്നിടാതെ മായാ- 

മതിയറുവാന്‍ മനനം തുടര്‍ന്നിടേണം. 53 


ഉണരുമവസ്ഥയുറക്കിലില്ലുറക്കം 

പുനരുണരുമ്പൊഴുതും സ്ഫുരിക്കുവീല; 

അനുദിനമിങ്ങനെ രണ്ടുമാദിമായാ- 

വനിതയില്‍നിന്നു പുറന്നു മാറിടുന്നു. 54 


നെടിയകിനാവിതു നിദ്രപോലെ നിത്യം 

കെടുമിതുപോലെ കിനാവുമിപ്രകാരം 

കെടുമതി കാണുകയില്ല, കേവലത്തില്‍- 

പെടുവതിനാലനിശം ഭ്രമിച്ചിടുന്നു. 55 


കടലിലെഴുംതിരപോലെ കായമോരോ- 
ന്നുടനുടനേറിയുയര്‍ന്നമര്‍ന്നിടുന്നു; 

മുടിവിതിനെങ്ങിതു ഹന്ത! മുലസംവിത്‌- 

കടലിലജ്രസവുമുള്ള കര്‍മ്മമത്രേ! 56 


അലയറുമാഴിയിലുണ്ടനന്തമായാ- 
കലയിതു കല്യയനാദികാര്യമാകും 
സലിലരസാദിശരീരമേന്തി നാനാ- 
വുലകുരുവായുരുവായി നിന്നിടുന്നു. 57 


നവനവമിന്നലെയിന്നു നാളെ മറ്റേ- 

ദിവസമിതിങ്ങനെ ചിന്തചെയ്തിടാതെ 
അവിരതമെണ്ണിയളന്നിടുന്നതെല്ലാം 

ശ്രമമൊരു ഭേദവുമില്ലറിഞ്ഞിടേണം. 58 


അറിവിനെ വിട്ടഥ ഞാനുമില്ലയെന്നെ- 

പ്പിരിയുകിലില്ലറിവും പ്രകാശമാത്രം 

അറിവറിയുന്നവനെന്നു രണ്ടുമോര്‍ത്താ- 

ലൊരു പൊരുളാമതിലില്ല വാദമേതും. 59 


അറിവിനെയും മമതയ്ക്കധീനമാക്കി- 
പ്രറയുമിതിന്‍പരമാര്‍ഥമോര്‍ത്തിടാതെ 
പറകിലുമപ്പരതത്ത്വമെന്നപോലി- 
യറിവറിയുന്നവനന്യമാകുവീല. 60 


ആത്മോപദേശശതകം 547 





വെളിവിഷയം വിലസുന്നു വേറുവേറാ- 

യളവിടുമിന്ദ്രിയമാര്‍ന്നു തന്റെ ധര്‍മ്മം 

ജളതയതിങ്ങു ദിഗമ്ബരാദിനാമാ- 

വലിയൊടുയര്‍ന്നറിവായി മാറിടുന്നു. 61 


പരവശനായ്‌ പരതത്ത്വമെന്റെതെന്നോര്‍- 

ക്കരുതരുതെന്നു കഥിപ്പതൊന്നിനാലേ 

വരുമറിവേതു വരാ കഥിപ്പതാലേ 

പരമപദം പരിചിന്തചെയ്തിടേണം. 62 


അറിവിലിരുന്നപരത്വമാര്‍ന്നിടാതീ- 
യറിവിനെയിങ്ങറിയുന്നതെന്നിയേ താന്‍ 

പരവശനായറിവീല പണ്ഡിതന്‍ തന്‍- 

പരമരഹസ്യമിതാരു പാര്‍ത്തിടുന്നു? 63 


പ്രതിവിഷയം പ്രതിബന്ധമേറി മേവു- 

ന്നിതിനെ നിജസ്മൃതിയേ നിരാകരിക്കൂ 
അതിവിശദസ്മൃതിയാലതീതവിദ്യാ- 

നിധി തെളിയുന്നിതിനില്ല നീതിഹാനി. 64 


ഒരു കുറി നാമറിയാത്തതൊന്നുമിങ്ങി- 
ല്ലുരുമറവാലറിവീലുണര്‍ന്നിതെല്ലാം 
അറിവവരില്ലതിരറ്റതാകയാലീ- 

യരുമയെയാരറിയുന്നഹോ വിചിത്രം. 65 


ഇരമുതലായവയെന്നുമിപ്രകാരം 

വരുമിനിയും; വരവറ്റുനില്പതേകം; 

അറിവതു നാമതുതന്നെ മറ്റുമെല്ലാ 
വരുമതുതന്‍വടിവാര്‍ന്നുനിന്നിടുന്നു. 66 


ഗണനയില്‍നിന്നു കവിഞ്ഞതൊന്നു സാധാ- 
രണമിവരണ്ടുമൊഴിഞ്ഞൊരന്യരൂപം 

നിനവിലുമില്ലതു നിദ്രയിങ്കലും മേ- 
ലിനനഗരത്തിലുമെങ്ങുമില്ല നൂനം. 67 


അരവവടാകൃതിപോലഹന്ത രണ്ടാ- 
യറിവിലുമങ്ഗിയിലും കടക്കയാലേ, 
ഒരു കുറിയാര്യയിതിങ്ങനാര്യയാകു- 
ന്നൊരുകുറിയെന്നുണരേണമൂഹശാലി. 68 


ശ്രുതിമുതലാംതുരഗം തൊടുത്തൊരാത്മ- 
പ്രതിമയെഴും കരണപ്രവീണനാളും- 


548 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം / 


രതിരഥമേറിയഹന്ത രമൃരൂപം- 
പ്രതി പുറമേ പെരുമാറിടുന്നജ്രസം. 69 


ഒരുരതിതന്നെയഹന്തയിന്ദ്രിയാന്തഃ- 
കരണകളേബരമെന്നിതൊക്കെയായി 

വിരിയുമതിന്നു വിരാമമെങ്ങു വേറാ- 
മറിവവനെന്നറിവോളമോര്‍ത്തിടേണം. 70 


സവനമൊഴിഞ്ഞു സമത്വമാര്‍ന്നു നില്പീ- 
ലവനിയിലാരുമനാദിലീലയത്രേ; 
അവിരളമാകുമിതാകവേയറിഞ്ഞാ- 

ലവനതിരറ്റ സുഖം ഭവിച്ചിടുന്നു. 71 


ക്രിയയൊരുകുറിതവിദ്യ; കേവലം ചി- 

ന്മയി മറുകൂറിതു വിദ്യ; മായയാലേ 

നിയതമിതിങ്ങനെ നില്ക്കിലും പിരിഞ്ഞ- 

ദ്വയപരഭാവന തുര്യമേകിടുന്നു. 72 


ഒരു പൊരുളിങ്കലനേകുമുണ്ടനേകം 
പൊരുളിലൊരര്‍ഥവുമെന്നു ബുദ്ധിയാലേ 
അറിവിലടങ്ങുമഭേദമായിതെല്ലാ- 
വരുമറിവീലതിഗോപനീയമാകും. 73 


പൊടിയൊരു ഭൂവിലസംഖ്യമപ്പൊടിക്കുള്‍- 

പ്പെടുമൊരു ഭൂവിതിനില്ല ഭിന്നഭാവം 

ജഡമമരുന്നതുപോലെ ചിത്തിലും ചി- 
ത്തുടലിലുമിങ്ങിതിനാലിതോര്‍ക്കിലേകം. 74 


പ്രകൃതി ജലം തനു ഫേനമാഴിയാത്മാ- 
വഹമഹമെന്നലയുന്നതൂര്‍മ്മിജാലം 

അകമലരാര്‍ന്നറിവൊക്കെ മുത്തു താന്‍ താന്‍ 
നുകരുവതാമമൃതായതിങ്ങു നൂനം. 75 


മണലളവറ്റുചൊരിഞ്ഞ വാപിയിന്മേ- 
ലണിയണിയായലവിശിടുന്നവണ്ണം 

അനൃതപരമ്പര വീശിയന്തരാത്മാ- 

വിനെയകമേ ബഹുരുപമാക്കിടുന്നു. 76 


പരമൊരുവിണ്ണു പരന്നശക്തി കാറ്റാ- 

മറിവനലന്‍ ജലമക്ഷമിന്ദ്രിയാര്‍ഥം 

ധരണിയിതിങ്ങനെയഞ്ചു തത്വമായ്‌ നി- 

ന്നെരിയുമിതിന്റെ രഹസ്യമേകമാകും. 77 


ആത്മോപദേശശതകം 549 





മരണവുമില്ല പുറപ്പുമില്ല വാഴ്വും 

നരസുരരാദിയുമില്ല നാമരൂപം 

മരുവിലമര്‍ന്ന മരീചിനീരുപോല്‍ നി- 

ല്പൊരുപൊരുളാം പൊരുളല്ലിതോര്‍ത്തിടേണം. 78 


ജനിസമയം സ്ഥിതിയില്ല ജന്മിയന്യ- 
ക്ഷണമതിലില്ലിതിരിപ്പതെെപകാരം? 
ഹനനവുമിങ്ങനെതന്നെയാകയാലേ 

ജനനവുമില്ലിതു ചിത്രപഭാവമെല്ലാം. 79 


സ്ഥിതിഗതിപോലെ വിരോധിയായ സൃഷ്ടി- 
സ്ഥിതിലയമെങ്ങൊരു ദിക്കിലൊത്തു വാഴും? 
ഗതിയിവമുന്നിനുമെങ്ങുമില്ലിതോര്‍ത്താല്‍ 

ക്ഷിതിമുതലായവ ഗീരുമാത്രമാകും. 80 


പ്രകൃതി പിരിഞ്ഞൊരു കൂറു ഭോക്തൃരൂപം 

സകലവുമായ്‌ വെളിയേ സമുല്ലസിക്കും 

ഇഹപരമായൊരു കൂറിദന്തയാലേ 

വികസിതമാമിതു ഭോഗ്യവിശ്വമാകും. 81 


അരണികടഞ്ഞെഴുമഗ്നിപോലെയാരാ- 
യ്വവരിലിരുന്നതിരറ്റെഴും വിവേകം 

പരമചിദമ്ബരമാര്‍ന്ന ഭാനുവായ്‌ നി- 
ന്നെരിയുമതിന്നിരയായിടുന്നു സര്‍വം. 82 


ഉടയുമിരിക്കുമുദിക്കുമൊന്നു മാറി- 
ത്തുടരുമിതിങ്ങുടലിന്‍സ്വഭാവമാകും 

മുടിയിലിരുന്നറിയുന്നു മൂന്നുമാത്മാ- 

വിടരറുമൊന്നിതു നിര്‍വികാരമാകും. 83 


അറിവതിനാലവനീവികാരമുണ്ടെ- 
ന്നരുളുമിതോര്‍ക്കിലസത്യമുള്ളതുര്‍വീ; 

നിരവധിയായ്‌ നിലയറ്റു നില്പതെല്ലാ- 

മറിവിലെഴും പ്രകൃതിസ്വരൂപമാകും. 84 


നിഴലൊരുബിംബമപേക്ഷിയാതെ നില്പീ- 
ലെഴുമുലകെങ്ങുമബിമ്ബമാകയാലേ 

നിഴലുമതില്ലിതു നേരുമല്ല വിദ്വാ- 

നെഴുതിയിടുംഫണിപോലെ കാണുമെല്ലാം. 85 


തനുമുതലായതു സര്‍വമൊന്നിലൊന്നി- 
ല്ലനൃതവുമായതിനാലെയന്യഭാഗം 


550 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സന്ധ്രര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


അനുദിനമസ്തമിയാതിരിക്കയാലേ 
പുനരൃതരൂപവുമായ്പ്പൊലിഞ്ഞിടുന്നു. 86 


തനിയെയിതൊക്കെയുമുണ്ടു തമ്മിലോരോ- 
രിനമിതരങ്ങളിലില്ലയിപ്രകാരം 

തനുമുതലായതു സത്തുമല്ലയോര്‍ത്താ- 
ലനൃതവുമല്ലതവാച്യമായിടുന്നു. 87 


സകലവുമുള്ളതുതന്നെ തത്ത്വചിന്താ- 

ഗ്രഹനിതു സര്‍വവുമേകമായ്‌ ഗ്രഹിക്കും; 
അകമുഖമായറിയായ്കില്‍ മായയാം വന്‍- 

പക പലതും ശ്രമമേകിടുന്നു പാരം. 88 


അറിവിലിരുന്നസദസ്തിയെന്നസംഖ്യം 

പൊരിയിളകിബ്ഭുവനം സ്ഫുരിക്കയാലേ 

അറിവിനെ വിട്ടൊരു വസ്തുവന്യമില്ലെ- 
ന്നറിയണമീയറിവൈകരുപ്യമേകും. 89 


അനൃതമൊരസ്തിതയേ മറയ്ക്കുകില്ലെ- 

ന്നനുഭവമുണ്ടു സദസ്തിയെന്നിവണ്ണം 
അനുപദമസ്തിതയാലിതാവൃതം സദ്‌- 

ഘനമതിനാലെ കളേബരാദികാര്യം. 90 


പ്രിയവിഷയംപ്രതി ചെയ്തിടും പ്രയത്നം 
നിയതവുമങ്ങനെതന്നെ നില്ക്കയാലേ 
പ്രിയമജമവ്യയമപ്രമേയമേകാ- 

ദ്യമിതുതാന്‍ സുഖമാര്‍ന്നു നിന്നിടുന്നു. 91 


വ്യയമണയാതെ വെളിക്കു വേലചെയ്യും- 
നിയമമിരിപ്പതുകൊണ്ടു നിത്യമാകും 

പ്രിയമകമേ പിരിയാതെയുണ്ടിതിന്നീ 

ശക്രിയയൊരു കേവലബാഹ്യലിങ്ഗമാകും. 92 


ചലമുടലറ്റ തനിക്കു തന്റെയാത്മാ- 

വിലുമധികം പ്രിയവസ്തുവില്ലയന്യം; 
വിലസീടുമാത്മഗതപ്രിയം വിടാതീ 

നിലയിലിരിപ്പതുകൊണ്ടു നിത്യമാത്മാ. 93 


ഉലകവുമുള്ളതുമായ്ക്കലര്‍ന്നു നില്ക്കും- 

നില വലുതായൊരു നീതികേടിതത്രേ 
അറുതിയിടാനരുതാതവാങ്മനോഗോ- 
ചരമിതിലെങ്ങുചരിച്ചിടും പ്രമാണം. 94 


ആത്മോപദേശശതകം 551 


വിപുലതയാര്‍ന്ന വിനോദവിദ്യ മായാ- 

വ്യവഹിതയായ്‌ വിലസുന്ന വിശ്വവീര്യം 
ഇവളിവളിങ്ങവതീര്‍ണ്ണയായിടും ത- 
ന്നവയവമണ്ഡകടാഹകോടിയാകും. 95 


അണുവുമഖണ്ഡവുമസ്തി നാസ്തിയെന്നി- 

ങ്ങനെ വിലസുന്നിരുഭാഗമായി രണ്ടും; 

അണയുമനന്തരമസ്തി നാസ്തിയെന്നീ- 

യനുഭവവും നിലയറ്റു നിന്നുപോകും. 96 


അണുവറിവിന്‍മഹിമാവിലങ്ഗമില്ലാ- 

തണയുമഖണ്ഡവുമന്നു പൂര്‍ണ്ണമാകും; 
അനുഭവിയാതറിവീലഖണ്ഡമാം ചിദ്‌- 

ഘനമിതു മാനഘനാമൃതാബ്ധിയാകും. 97 


ഇതുവരെ നാമൊരു വസ്തുവിങ്ങറിഞ്ഞീ- 
ലതിസുഖമെന്നനിശം കഥിക്കയാലേ 

മതിമുതലായവ മാറിയാലുമാത്മ 

സ്വതയഴിയാതറിവെന്നു ചൊല്ലിടേണം. 98 


അറിവഹമെന്നതുരണ്ടുമേകമാമാ- 
വരണമൊഴിഞ്ഞവനന്യനുണ്ടുവാദം 

അറിവിനെ വിട്ടഹമന്യമാകുമെന്നാ- 
ലറിവിനെയിങ്ങറിയാനുമാരുമില്ല. 99 


അതുമിതുമല്ലസദര്‍ത്ഥമല്ലഹം സ- 

ച്ചിദമൃതമെന്നു തെളിഞ്ഞു ധീരനായി 

സദസദിതി പ്രതിപത്തിയറ്റു സത്തോ- 

മിതി മൃദുവായ്‌ മൃദുവായമര്‍ന്നിടേണം. 100 


വ്യാഖ്യാനം 


പ്രപഞ്ചത്തില്‍ കാണുന്ന സകല പദാര്‍ഥങ്ങളും ഉണ്ടായി മറയുന്ന കാര്യ 
രൂപങ്ങളാണ്‌. അനന്തകോടി സാരയുഥങ്ങളും പഞ്ചഭൂതങ്ങളുമെല്ലാം ഇക്കു 
ട്ടത്തില്‍പ്പെടുന്നു. സകല പ്രപഞ്ചഘടകങ്ങള്‍ക്കും ഉത്പത്തിയും ലയവും 
കാണുന്നു. ഇക്കാര്യം ഇന്നു ഭാതികശാസ്ത്രത്തിനുപോലും സംശയരഹിത 
മായി ബോധ്യപ്പെട്ടിട്ടുണ്ട്‌. ഇങ്ങനെ അറിയപ്പെടുന്ന പ്രപഞ്ചഘടകങ്ങളെല്ലാം 
ആവിര്‍ഭാവലയങ്ങളോടു കൂടിയ കാര്യരുപങ്ങളാണെങ്കില്‍ ഇവയ്ക്കു പൊന്തി 
വരാനും സ്ഥിതിചെയ്തു മറയാനും നിത്യമായ ഒരു പരമകാരണമുണ്ടായേ 
പറ്റു എന്നു മനസ്സിലാക്കാന്‍ സാമാന്യബുദ്ധിയുള്ള ആര്‍ക്കും കഴിയും. എവിടെ 
നിന്നിവ ഉണ്ടായിവരുന്നു? എവിടെ ഇവ സ്ഥിതിചെയ്യുന്നു? എവിടെയാണിവ 


552 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം / 








തിരിച്ചുലയിക്കുന്നത്‌? ്രപഞ്ചഘടകങ്ങളുടെ ഉത്പത്തിസ്ഥിതിലയങ്ങള്‍ക്കു 
പരമകാരണമായ ആ അടിത്തറയെ അന്വേഷിച്ചു കണ്ടെത്തിയ ശാസ്ത്രമാണ്‌ 
വേദാന്തം. എന്താണാപരമകാരണം? അഖണ്ഡവും നിശ്ചലവുമായ ബോധ 
മാണു പ്രപഞ്ചത്തിന്റെ പരമകാരണം. അങ്ങനെയുള്ള ബോധത്തിന്റെ ശക്തി 
ബോധസത്യത്തിന്‌ അല്പംപോലും ചലനമോ വികാരമോ വരുത്താതെ 
അതില്‍ ഉണ്ടാക്കി നിലനിറുത്തി മറയ്ക്കുന്ന നാമരുപങ്ങള്‍ മാശ്രമാണ്‌ സൂര്യ 
ചന്ദ്രാദി പരമാണുവരെയുള്ള എല്ലാ പ്രപഞ്ചഘടകങ്ങളും. അതായത്‌ നാമ 
രൂപങ്ങളായി വേര്‍തിരിയുന്ന എല്ലാ ്രപഞ്ചഘടകങ്ങളിലും മണ്‍പാത്രങ്ങ 
ളില്‍ മണ്ണെന്നപോലെ വസ്തുവായുള്ളതു ബോധം മാത്രം. നാമരൂപങ്ങള്‍ 
വെറും തല്ക്കാല ദൃശ്യങ്ങള്‍. അപ്പോള്‍ ശുദ്ധവും നിശ്വലവുമായ ബോധം 
സത്യം. നാമരുപങ്ങളില്‍ ചലിക്കുന്നതുപോലെ കാണപ്പെടുന്ന ബോധം ഗ്രപ 
ഞ്ചം. ഇതാണു വേദാന്തശാസ്ത്രത്തിന്റെ സത്യപ്രപഞ്ചവിവേചനം. നാമരുപ 
സങ്കല്പങ്ങളെ ഒഴിച്ചുമാറ്റിയാല്‍ ശുദ്ധമായ അഖണ്ഡബോധത്തെ സ്വസ്വരൂ 
പമായി ആര്‍ക്കുവേണോ അനുഭവിച്ചറിയാനും കഴിയും. ആ നിലയില്‍ അതു 
ജനിക്കാത്തതും മരിക്കാത്തതുമായ നിതൃ സത്യമാണെന്നും തെളിയും. 
അങ്ങനെ പ്രപഞ്ചയാഥാര്‍ഥ്യം സുധീരം കണ്ടെത്തിയ സത്യാന്വേഷികളായി 
രുന്നു ഉപനിഷത്‌ കാലത്തെ ഭാരതീയ ഭദ്ടഷിവര്യന്മാര്‍. അടുത്ത കാലത്തു 
നമുക്കു സുപരിചിതരായിത്തീര്‍ന്നിട്ടുള്ള സത്യനിഷ്ഠന്മാരായ മറ്റു ചിലരുടെ 
പേരുകള്‍ ഇത്തരുണത്തില്‍ ഒന്നോര്‍മിക്കാം. ശ്രീശങ്കരാചാര്യസ്വാമികള്‍, 
ശ്രീരാമകൃഷ്ണ പരമഹംസന്‍, ശ്രീ വിവേകാനന്ദസ്വാമികള്‍, ശ്രീരമണമ 
ഹര്‍ഷി, ശ്രീ അരവിന്ദഘോഷ്‌ തുടങ്ങിയവരെ ഈ പട്ടികയില്‍ പെടുത്താം. 
കേരളത്തില്‍ അടുത്ത കാലത്തു നമ്മോടൊത്തു ജീവിച്ച്‌ സത്യാനുഭൂതിയില്‍ 
മുഴുകി സ്വയം കുളിര്‍ത്തും മറ്റുള്ളവരെ കുളിര്‍പ്പിച്ചും ജീവിച്ച രണ്ടു യതീ 
ശ്വരന്മാരായിരുന്നു ശ്രീ ചട്ടമ്പിസ്വാമി തിരുവടികളും ശ്രീനാരായണഗുരുദേ 
വനും. 

ഈ തപന്ധികളില്‍ സത്യത്തെ ദര്‍ശിച്ച്‌ അതുകൊണ്ടുണ്ടായ അനിതര 
സാധാരണമായ ശക്തിയുമേന്തി മനുഷ്യരാശിയുടെ നന്മയ്ക്കുവേണ്ടി അന 
വരതം യത്നിച്ചു ജീവന്മുക്തനായിത്തന്നെ ദേഹമുപേക്ഷിച്ച ഒരവതാരപുരു 
ഷനായിരുന്നു ശ്രീനാരായണഗുരുദേവന്‍. നിര്‍ഭയവും ശാന്തവുമായ ലോക 
സേവനത്തിനാവശ്യമായ ബലവും വീര്യവും തനിക്കാര്‍ജിച്ചുതന്ന ഉജ്ജ്വലമായ 
സത്യാനുഭൂതിയുടെ ആസ്വാദ്യത നിറഞ്ഞ സ്വരൂപവിവരണങ്ങളാണദ്ദേഹ 
ത്തിന്റെ എല്ലാ കൃതികളും. ബോധസ്വരുപമായ സത്യത്തെ “അറിവ്‌” എന്ന 
പദംകൊണ്ടാണു ഗുരുദേവന്‍ പലയിടത്തും നിര്‍ദേശിക്കുന്നത്‌. അപ്പോള്‍ 
ശുദ്ധവും അഖണ്ഡവുമായ അറിവു സത്യം; നാമരുപസങ്കല്പങ്ങളില്‍പെടുന്ന 
അറിവു (പപഞ്ചം എന്ന്‌ നമുക്ക്‌ വേര്‍തിരിക്കാം. സാമാന്യമായി ഇക്കാര്യം 
ധരിച്ചുകൊണ്ടു നമുക്കു ഗുരുദദവകൃതിയായ “ആത്മോപദേശശ 
തക്‌ത്തിലേയ്ക്കു കടന്നുചെല്ലാം. ആത്മോപദേശശതകം” ആഴമുറ്റ അനുഭ 
വത്തില്‍ പരീക്ഷിച്ചു ബോധ്യപ്പെട്ട ആവര്‍ത്തിച്ചുറപ്പിക്കപ്പെട്ട വേദാന്തസിദ്ധാ 
ന്തങ്ങളുടെ നുറുജ്ജ്വലരത്നങ്ങള്‍ ഭ്ൃദമായി സൂക്ഷിച്ചിട്ടുളള ഒരു ദിവ്യപേടക 


ആത്മോപദേശശതകം 553 


മാണ്‌. ആ പേടകം തുറന്നൊന്നു നോക്കാനാരംഭിക്കുമ്പോള്‍ തന്നെ വിശ്വാ 
തീതമായ അനന്തസത്തയുടെ അനുഭൂതി പകര്‍ന്നു തരുന്ന പ്രകാശധാരയില്‍ 
കണ്ണുമഞ്ചി നാമല്പം നിന്നുപോകാനിടവരുന്നു. 


1, സത്ൃയബോധം 


ആദ്യത്തെ ആറുശ്ലോകങ്ങളില്‍ നിര്‍വികല്പമായ സത്യത്തിന്റെ സ്വരൂപം 
വെളിപ്പെടുത്തുകയാണ്‌ ഗുരുദേവന്‍. 


1 അറിവിലുമേറിയറിഞ്ഞിടുന്നവന്‍ത- 
ന്നുരുവിലുമൊത്തു പുറത്തുമുജ്ജ്വലിക്കും 
കരുവിനു കണ്ണുകളഞ്ചുമുള്ളടക്കി- 
ത്തെരുതെരെ വീണുവണങ്ങിയോതിടേണം. 
അറിവിലും - അവനവനുണ്ടാകുന്ന നാമരുപസങ്കല്പങ്ങളോടു കുടിയ 
പദാര്‍ഥബോധത്തിലും; ഏറി - അതിനുമേല്‍; അറിഞ്ഞിടുന്നവന്‍ തന്‍ - അറി 
യുന്നവന്റെ; ഉരുവിലും - ദേഹത്തിലും; ഒത്തു - വിട്ടുപോകാതെ അതിനോടു 
ചേര്‍ന്നുതന്നെ; പുറത്തും - ബാഹ്യവിഷയങ്ങളിലും; ഉജ്ജലിക്കും - നിറഞ്ഞു 
പ്രകാശിച്ചുവിളങ്ങുന്ന; കരുവിനു - വസ്തുസ്വരുപമായ ബോധത്തിന്‌; കണ്ണു 
കളഞ്ചും - ജ്ഞാനേന്ദ്രിയങ്ങളെ അഞ്ചിനെയും; ഉള്ളടക്കി - പ്രത്യാഹരിച്ച്‌ 
ധ്യാനനിഷ്ഠമാക്കി; തെരുതെരെ - തുടരെത്തുടരെ; വീണുവണങ്ങി - പ്രണ 
മിച്ച്‌; ഓതിടേണം - നാമസങ്കീര്‍ത്തനം ചെയ്യണം അഥവാ ഉപദേശിക്കണം 
അഥവാ ചര്‍ച്ച ചെയ്യണം. 
അവനവനുണ്ടാകുന്ന നാമരുപസങ്കല്പങ്ങളോടു കൂടിയ പദാര്‍ഥബോ 
ധത്തിലും അതിനുമേല്‍ അറിയുന്നവന്റെ ദേഹത്തിലും വിട്ടുപോകാതെ അതി 
നോടു ചേര്‍ന്നുതന്നെ ബാഹ്യവിഷയങ്ങളിലും നിറഞ്ഞു പ്രകാശിച്ചു വിള 
ങ്ങുന്ന വസ്തുസ്വരുൂപമായ ബോധത്തിന്‌ ജ്ഞാനേന്ദ്രിയങ്ങളെ അഞ്ചിനെയും 
പ്രത്യാഹരിച്ചു ധ്യാനനിഷ്ഠമാക്കി തുടരെത്തുടരെ പ്രണമിച്ചു നാമസ 
ങ്കീര്‍ത്തനം ചെയ്യണം അഥവാ ഉപദേശിക്കണം അഥവാ ചര്‍ച്ച ചെയ്യണം. 


തെരുതെരെ വീണുവണങ്ങിയോതിടേണം 


ഇവിടെ ഓതിടേണം എന്നു പറഞ്ഞിരിക്കുന്നതുകൊണ്ട്‌ സത്യാനുഭ 
വത്തെ ലാക്കാക്കിയുള്ള ഏതുതരം വാങ്മയ പ്രവൃത്തിയും അര്‍ഥമാക്കാവു 
ന്നതാണ്‌. ബ്രഹ്മവിദ്യയാണു വിഷയം. അതിനധികാരി ഗുരുവോ ശിഷ്യനോ 
സുഹൃത്തോ ആരായാലും ഇന്ദ്രിയങ്ങളെ പ്രത്യാഹരിച്ചു മനസ്സേകാഗ്രപ്പെ 
ടുത്തി സര്‍വവ്യാപിയായ സത്യത്തെ ഭാവനചെയ്തുകൊണ്ട്‌ വേണം അതില്‍ 
വ്യാപരിക്കാനെന്നു താത്പര്യം. 


ഈ ഒറ്റശ്ലോകത്തില്‍ തന്നെ പ്രപഞ്ചാനുഭൂതിയുടെയും അതില്‍നിന്നും 
വെളിവാകുന്ന പരമകാരണ സത്തയുടെയും സ്വരൂപം ഗുരുദേവന്‍ ക്രമമനു 
സരിച്ചു സുന്ദരമായി പ്രതിപാദിച്ചിരിക്കുന്നു. പ്രപഞ്ചാനുഭൂതിയുടെ തുടക്കം 
അറിവില്‍ അഥവാ ബോധത്തില്‍ നിന്നാണ്‌. ബോധമുണ്ടോ പ്രപഞ്ചാനുഭവ 


554 ശ്രീനാരായണ ഗുരുദേവക്ൃയതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





മുണ്ട്‌. ബോധമില്ലേ പ്രപഞ്ചാനുഭവമില്ല. ഇതാണല്ലോ നിയമം. നമ്മുടെ ഉള്ളില്‍ 
അറിവ്‌ അഥവാ ബോധം ഉള്ളതുകൊണ്ടാണ്‌ നാം നമ്മുടെ ശരീരങ്ങളെ 
പ്പോലും ഉള്ളതായറിയുന്നത്‌. അറിവിന്റെ ഫലമായി ആദ്യം അവനവന്റെ 
ശരീരം ഉള്ളതായിത്തീരുന്നു. അവനവന്റെ ശരീരം ഉള്ളതായിത്തീരുന്നതോ 
ടുകൂടി മറ്റു പ്രപഞ്ച ശരീരങ്ങളും ഉള്ളതായിത്തീരുന്നു. എല്ലാ പ്രപഞ്ചശരീര 
ങ്ങളുടെയും പ്രവര്‍ത്തനരഹസ്യമിതാണ്‌. അവയൊക്കെ ഉള്ളതായി നില 
നില്‍ക്കുന്നത്‌ അവയുടെ ഓരോന്നിന്റെയും ഉള്ളില്‍ അറിവുള്ളതുകൊണ്ടാ 
ണ്‌. പ്രപഞ്ചം നിലനില്‍ക്കുന്ന തോ അവ പരസ്പരം അറിയുന്നതുകൊണ്ടും. 
ചുരുക്കത്തില്‍ അറിവില്ലെങ്കില്‍ ഒരു പ്രപഞ്ചഘടകത്തിനും സ്വന്തമായ നില 
നില്പോ പ്രപഞ്ചത്തിന്റെ നിലനില്പോ അനുഭവിക്കാന്‍ സാധ്യമല്ല. അതു 
കൊണ്ട്‌ പ്രപഞ്ചത്തിന്റെ നിയാമകഘടകം അഥവാ പരമകാരണം അറിവ്‌ 
അഥവാ ബോധം ആണെന്ന്‌ അസന്ദിഗ്ധമായും തെളിയുന്നു. ശരീരബോധ 
ത്തില്‍ക്കൂടി പ്രപഞ്ചബോധം ഉളവാക്കിക്കൊണ്ട്‌ മനുഷ്യനില്‍ സ്ഥിതിചെയ്യുന്ന 
അറിവ്‌ സുക്ഷ്മനാമരുപങ്ങളുള്‍ക്കൊള്ളുന്ന സങ്കല്പങ്ങളുടെ പരമ്പരയാ 
ണെന്നു മനസ്സിനെ പഠിച്ചിട്ടുള്ളവര്‍ക്കു നിഷ്പ്രയാസം ബോധ്യപ്പെടും. 
ഉണ്ടായി മറയുന്ന ഈ സങ്കല്പങ്ങളുടെ പരമ്പരതന്നെയാണ്‌ മനസ്‌. ഉണ്ടായി 
മറയുന്ന സങ്കല്പങ്ങള്‍ക്ക്‌ ഉണ്ടാകാനും മറയാനും ആശ്രയമായി നില്‍ക്കു 
ന്നത്‌ സങ്കല്പരഹിതമായ ശുദ്ധബോധമാണെന്നു യുക്തിക്കുതന്നെ തെളി 
യും. ഒരു സാധകനാകട്ടെ ഇന്ദ്രിയ നിഗ്രഹം ചെയ്തു സങ്കല്പങ്ങളെ നിരോ 
ധിക്കുന്നതോടെ ശുദ്ധബോധം സ്വസ്വരൂപമായി മറ മാറിത്തെളിയുന്നു. സങ്ക 
ല്പനിരോധം കൊണ്ടുള്ള ഈ അനുഭവരഹസ്യം വെളിപ്പെടുത്താനാണ്‌ “കണ്ണു 
കളഞ്ചുമുള്ളടക്കി” എന്നു പറഞ്ഞിരിക്കുന്നത്‌. ഈ പരമകാരണസത്തയുടെ 
അനുഭവമുണ്ടാകുന്നതോടുകൂടി താനും തന്റെ സങ്കല്പവും തന്റെ ശരീരവും 
പുറത്തുകാണപ്പെടുന്ന എല്ലാ പ്രപഞ്ചഘടകങ്ങളും ആ ബോധത്തിലെ വെറും 
നാമരൂപങ്ങള്‍ മാത്രമാണെന്നറിഞ്ഞ്‌ അന്വേഷകന്റെ ഹൃദയം പൂര്‍ണസംതൃ 
പ്തിയും സുഖവും അനുഭവിക്കുന്നു. ആ പര[്രഹ്മവസ്തുവിന്റെ മുന്‍പില്‍ 
അറിയാതെ തലകുനിച്ചു പ്രണമിച്ചു പോകുന്നു. ആ സര്‍വശക്തന്റെ നാമ 
ങ്ങള്‍ കീര്‍ത്തിക്കുകയോ ആ സത്യം ഉപദേശിക്കുകയോ ആ ഈശ്വ 
രനെക്കുറിച്ചു ചര്‍ച്ചചെയ്യുകയോ ചെയ്യുന്നവരൊക്കെ ഈ ദിവ്യഭാവനയോടെ 
വേണം അതൊക്കെച്ചെയ്യാനെന്നാണ്‌ ഒന്നാം പദ്യത്തിന്റെ താത്പര്യം. 


അനുഭവിച്ചറിയാന്‍ കഴിയുന്ന ജഗത്തിന്റെ പരമകാരണവും സങ്കല്പര 
ഹിതവുമായ ഈ ശുദ്ധബോധത്തെ വേദാന്തശാസ്ത്രം “നിര്‍വികല്പ 
ജ്ഞാന'മെന്നു വിളിക്കുന്നു. വ്യക്തികളുടെ സങ്കല്പനിഷ്ഠമായ ബോധത്തെ 
“സവികല്പജ്ഞാന മെന്നും വിളിക്കുന്നു. പ്രപഞ്ചത്തിന്റെ പരമകാരണം 
നിര്‍വികല്പജ്ഞാനമാണെന്നും അതു സൂര്യനെപ്പോലെ സ്വയം പ്രകാശിച്ചു 
നില്‍ക്കുന്നതാണെന്നുമാണു അടുത്ത പദ്യത്തില്‍ വിവരിക്കുന്നത്‌. അനുഭൂ 
തിയുടെ മാധുര്യം ഈറി നില്‍ക്കുന്നതാണീ പദ്യം: 


2 കരണവുമിന്ദ്രിയവും കളേബരം തൊ- 
ടറിയുമനേകജഗത്തുമോര്‍ക്കിലെല്ലാം. 


ആഭത്മാപദശശതകം 555 





പരവെളിതന്നിലുയര്‍ന്ന ഭാനുമാന്‍തന്‍- 
തിരുവുരുവാണു തിരഞ്ഞു തേറിടേണം. 
കരണവും - അന്തഃകരണമെന്നറിയപ്പെടുന്ന മനസും; ഇന്ദ്രിയവും - 
കണ്ണ്‌, മൂക്ക്‌, ചെവി, നാക്ക്‌, ത്വക്ക്‌ എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളും, വാക്ക്‌, പാണി, 
പാദം, പായു (വിസര്‍ജനേന്ദ്രിയം) ഉപസ്ഥം (ജനനേന്ദ്രിയം) എന്നീ കര്‍മേ 
ന്ദ്രിയങ്ങളും ചേര്‍ന്ന ഇന്ദ്രിയ സമൂഹവും; കളേബരം തൊട്ട്‌ - സ്വന്തം ദേഹ 
ത്തോടു ചേര്‍ന്ന്‌; അറിയും - അനുഭവവിഷയമാകുന്ന; അനേകജഗത്തും - 
എണ്ണമറ്റ ദൃശ്യങ്ങളുള്‍പ്പെട്ട പ്രപഞ്ചവും; എല്ലാം - ഇവയെല്ലാം; ഓര്‍ക്കില്‍ - 
ചിന്തിച്ചറിഞ്ഞാല്‍; പരവെളി തന്നില്‍ - നിര്‍വികല്പജ്ഞാനത്തില്‍ അഥവാ 
ദഹരാകാശത്തില്‍; ഉയര്‍ന്ന - തെളിഞ്ഞനുഭവപ്പെടുന്ന; ഭാനുമാന്‍തന്‍ - പര 
മാത്മസൂര്യന്റെ; തിരുവുരുവാണു - ദിവ്യരൂപം തന്നെയാണ്‌; തിരഞ്ഞു തേറി 
ടേണം - അന്വേഷിച്ചു കണ്ടെത്തണം. 
അന്തഃകരണമെന്നറിയപ്പെടുന്ന മനസ്സും ഇന്ദ്രിയസമൂഹവും സ്വന്തം ദേഹ 
ത്തോടു ചേര്‍ന്ന്‌ അനുഭവവിഷയമാകുന്ന എണ്ണമറ്റ ദൃശ്യങ്ങളുള്‍പ്പെട്ട ്രപ 
ഞ്ചവും ഇവയെല്ലാം ചിന്തിച്ചറിഞ്ഞാല്‍ നിര്‍വികല്പജ്ഞാനത്തില്‍ അഥവാ 
ദഹരാകാശത്തില്‍ തെളിഞ്ഞനുഭവപ്പെടുന്ന പരമാത്മ സൂര്യന്റെ ദിവ്യരൂപം 
തന്നെയാണ്‌. അന്വേഷിച്ചു കണ്ടെത്തണം. 


തിരഞ്ഞുതേറിടേണം 


അന്വേഷിച്ചു കണ്ടെത്തണം. എന്താണു കണ്ടെത്തേണ്ടത്‌? അവനവന്റെ 
മനസും ഇന്ദ്രിയങ്ങളും ശരീരവും ഉള്‍പ്പെട്ട ഈ ജഗത്തു മുഴുവന്‍ അഖണ്ഡ 
ബോധസ്വരുപനായ പരമാത്മാവിന്റെ ദിവ്യരുപമാണെന്നു കണ്ടെത്തണം. 
മണ്ണില്‍ പാത്രരുപങ്ങളെന്നപോലെ ഒരേ പരമാത്മ വസ്തുവിന്റെ രൂപഭേദ 
ങ്ങള്‍മാത്രമാണു പ്രപഞ്ചമെന്നു കണ്ടെത്തണം. എവിടെയാണു കണ്ടെ 
ത്തേണ്ടത്‌? പരവെളിയില്‍. പരമകാരണമായ ശുദ്ധബോധം ബുദ്ധിക്കുമപ്പുറ 
മാണെന്നാണല്ലോ വേദാന്തനിഗമനം. ഭഗവാന്‍ ഗീതയില്‍ ഇങ്ങനെ പറയുന്നു. 


ഇന്ദ്രിയാണി പരാണ്യാഹുരിഗ്ങിയ്േഭ്യഃപരംമന്ഃ 
മനസസ്തുചരാബുദ്ഥിര്യോബുദ്ധേപരതസ്തുസ? ഭഗ. ഗ1. 3-42 


ഇന്ദ്രിയങ്ങള്‍ക്കപ്പുറമാണു മനസ്‌, മനസിനപ്പുറം ബുദ്ധി, ബുദ്ധിക്കുമ 
പ്പുറമാണു പരമാത്മതത്ത്വം. സര്‍വത്ര വ്യാപിച്ചു നില്‍ക്കുന്നതാണു പരമാ 
ത്മതത്ത്വം. എങ്കിലും അതിനെ ആദ്യം സാക്ഷാത്കരിക്കേണ്ടത്‌ അന്തര്‍മുഖ 
മായി മനസിനെയും ബുദ്ധിയെയും കടന്നാണ്‌. അതുകൊണ്ടാണ്‌ ബുദ്ധിക്കു 
മപ്പുറമാണെന്നു പറഞ്ഞിരിക്കുന്നത്‌. അജ്ഞാനത്താല്‍ മറയ്ക്കപ്പെട്ടിരിക്കു 
ന്നതുകൊണ്ടാണ്‌ തല്ക്കാലം സര്‍വ്രത അതനുഭുതിവിഷയമാകാത്തത്‌. സ്വരു 
പവിസ്മരണരുപത്തിലുള്ള അജ്ഞാനത്തെയകറ്റാന്‍ ഭാതിക സങ്കല്പങ്ങളെ 
ഉപേക്ഷിച്ച്‌ ബുദ്ധിയെ അതില്‍തന്നെ ധ്യാനം കൊണ്ടേകാഗ്രപ്പെടുത്തുക 
യാണു വേണ്ടത്‌. ധ്യാനംകൊണ്ട്‌ ഏകാഗ്രപ്പെടുന്ന സൂക്ഷ്മബുദ്ധിക്ക്‌ പരമാ 
ത്മതത്വം അജ്ഞാനാവരണം മാറി സുരൃതുല്യം പ്രകാശിക്കുന്നതാണ്‌. സത്യം 


556 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സന്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 
കണ്ടവരാരുമില്ല, എന്നൊക്കെ പറഞ്ഞു നടക്കുന്നയാളുകള്‍ വേദാന്തികളുടെ 
ഏകകണ്ഠമായ ഈ പ്രഖ്യാപനത്തെ സശ്രദ്ധം ചെവിക്കൊള്ളേണ്ടതാണ്‌. 
ഈ അനുഭൂതിരഹസ്യം തന്നെയാണ്‌ ‘പരവെളിതന്നിലുയര്‍ന്നഭാനുമാന്‍' എന്ന 
വരിയില്‍ ഗുരുദേവനും പ്രസ്താവിച്ചിരിക്കുന്നത്‌. ഇക്കാര്യത്തില്‍ സംശയമു 
ളളവരുണ്ടെങ്കില്‍ “തിരഞ്ഞുതേറിടേണം' എന്നിങ്ങനെ അന്വേഷിച്ചുകണ്ടെത്താ 
നുള്ള പ്രചോദനവും ഇതോടൊപ്പം നല്‍കിയിരിക്കുന്നു. ഇവിടത്തെ “പരവെളി” 
ശബ്ദത്തിനു നിര്‍വികല്പജ്ഞാനമെന്നോ ‘ദഹരാകാശ്‌ മെന്നോ അര്‍ഥം 
പറയാം. സങ്കല്പരഹിതമായ ബോധാനുഭവമാണു നിര്‍വികല്പജ്ഞാന 
മെന്നും നേരത്തേ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. നിര്‍വികല്പജ്ഞാനമായി 
സ്വയം പ്രകാശിക്കുന്നതാണു പരമാത്മവസ്തു. “വെളി” ശബ്ദത്തിനു ജ്ഞാന 
മെന്നും ആകാശമെന്നും അര്‍ഥമുണ്ട്‌. ഒരു യോഗി സങ്കല്പങ്ങളെ നിശ്ശേഷമ 
കറ്റിക്കളയുമ്പോള്‍ ഹൃദയം സത്ത്വഗുണം കൊണ്ടുനിറഞ്ഞ ശുന്യാകാശമായി 
മാറുന്നു. നാമരൂപങ്ങള്‍ ഒടുങ്ങിയതുകൊണ്ടാണ്‌ ശുന്യാകാശമെന്നുപറയു 
ന്നത്‌. ഇതിനെയാണുപനിഷത്തുകള്‍ “ദഹരാകാശ്‌'മെന്നു വിളിച്ചിരിക്കുന്നത്‌. 
“ദഹര'മെന്നാല്‍ അല്പമെന്നര്‍ഥം. സങ്കല്പശൂന്യമായ ഈ ഹൃദയാകാശത്തി 
ലാണ്‌ പരമാത്മ വസ്തു സുര്യതുല്യം പ്രകാശിച്ചുനില്‍ക്കുന്നത്‌. ശങ്കരഭഗവ 
ത്പാദര്‍ വിവേകചുഡാമണിയില്‍ പറയുന്നതു നോക്കുക:- 


അമ്ത്രവ സത്ത്വാത്മനിധ?ഗുഹ യാ 
മവ്യാക്യതാകാശഉശത്‌ ഗ്കാശഃ 
ആകാശ ഉമച്ചെരവിവത്‌ പ്രകാശതേ 
സ്വതേജസാ വിശ്വമിദം (പകാശയന്‍. 


വിവേ. ചു. 13 


സത്ത്വഗുണം നിറഞ്ഞു നില്‍ക്കുന്ന ബുദ്ധിഗുഹയില്‍ അവ്യാകൃതാ 
കാശം തെളിയുന്നു. സങ്കല്പങ്ങളാകുന്ന സൂക്ഷ്മനാമരുപങ്ങള്‍ അസ്തമി 
ച്ചതുകൊണ്ടാണിതിനെ അവ്യാകൃതാകാശമെന്നു പറയുന്നത്‌. അവ്യാകൃത 
മെന്നാല്‍ വികാരശുന്യമെന്നര്‍ഥം. മഹാകാശത്തില്‍ സുര്യനെന്നപോലെ 
ഇവിടെ ഉദിച്ചുയരുന്ന ആത്മസുര്യന്‍ പ്രപഞ്ചത്തെ മുഴുവന്‍ സ്വസ്വരൂപമായി 
പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ആത്മാവ്‌ കേള്‍ക്കപ്പെടേണ്ടതും മനനം ചെയ്യ 
പ്പെടേണ്ടതും ധ്യാനത്തില്‍ക്കൂടി സാക്ഷാത്കരിക്കപ്പെടേണ്ടതുമായ പരമസ 
ത്യമാണ്‌. ബ്ൃഹദാരണ്യകോപനിഷത്തിലുള്ള ഈ യാജ്ഞവല്ക്യ നിര്‍ദേ 
ശത്തെ അനുസ്മരിപ്പിക്കുന്നതാണ്‌ “തിരഞ്ഞുതേറിടേണം' എന്ന പ്രസ്താ 
വന. ഈ പദ്യത്തിലെ “കരണ” ശബ്ദം അന്തഃകരണത്തെയാണര്‍ഥമാക്കു 
ന്നത്‌. മനസ്‌, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നീ അന്തഃകരണവൃത്തികളെല്ലാം 
അതില്‍ അടങ്ങുന്നു. 


എല്ലാ പ്രപഞ്ചഘടകങ്ങളും ഒരീശ്വരസത്തയുടെ രുപാന്തരങ്ങങാണെ 
ങ്കില്‍ അവയുടെ ഉത്പത്തിലയങ്ങളുടെ സ്വഭാവമെന്തെന്നാണ്‌ അടുത്ത പദ്യ 
ത്തില്‍ വിവരിക്കുന്നത്‌:- 


ആത്മോപദേശശതകം 557 





3. വെളിയിലിരുന്നു വിവര്‍ത്തമിങ്ങു കാണും 
വെളിമുതലായ വിഭൂതിയഞ്ചുമോര്‍ത്താല്‍ 
ജലനിധിതന്നിലുയര്‍ന്നിടും തരങ്ഗാ- 
വലിയതു പോലെയഭേദമായ്‌ വരേണം. 
വെളിയിലിരുന്നു - നിര്‍വികല്പജ്ഞാന സ്വരൂപമായ പരബ്രഹ്മ 
ത്തില്‍നിന്നും; വിവര്‍ത്തമിങ്ങുകാണും - അതിനു ചലനമോ മാറ്റമോ ഉണ്ടാ 
ക്കാതെ പൊന്തിക്കാണപ്പെടുന്ന വിവര്‍ത്തകാര്യരൂപങ്ങളായ; വെളി മുതലായ 
- ആകാശം തുടങ്ങിയ; വിഭുതിയഞ്ചും - വിവിധ രൂപത്തില്‍ കാണപ്പെടുന്ന 
ഭുതങ്ങളഞ്ചും; ഓര്‍ത്താല്‍ - ചിന്തിച്ചുനോക്കിയാല്‍; ജലനിധി തന്നിലു 
യര്‍ന്നിടും - സമുദ്രത്തില്‍ പൊന്തിക്കാണപ്പെടുന്ന; തരംഗാവലിയതുപോലെ 
- തിരമാലകളെന്നപോലെ; അഭേദമായ്വരേണം - കാരണത്തില്‍ നിന്നും ഒരു 
ഭേദവുമില്ലാത്തവയാണെന്നു കാണേണ്ടതാണ്‌. 
നിര്‍വികല്പജ്ഞാനസ്വരുപമായ ബ്രഹ്മത്തില്‍ നിന്നും അതിനു ചല 
നമോ മാറ്റമോ ഉണ്ടാക്കാതെ പൊന്തിക്കാണപ്പെടുന്ന വിവര്‍ത്ത കാര്യരൂപ 
ങ്ങളായ ആകാശം തുടങ്ങിയ വിവിധരൂപത്തില്‍ കാണപ്പെടുന്ന ഭുതങ്ങളഞ്ചും 
ചിന്തിച്ചുനോക്കിയാല്‍ സമുദ്രത്തില്‍ പൊന്തിക്കാണപ്പെടുന്ന തിരമാലകളെ 
ന്നപോലെ കാരണത്തില്‍നിന്നും ഒരു ഭേദവുമില്ലാത്തവയാണെന്നു കാണേ 
ണ്ടതാണ്‌. 


അഭേദമായ്‌ വരേണം 


ഈ പദ്യത്തിലെ പുര്‍വാര്‍ധംകൊണ്ട്‌ സൃഷ്ടി സ്വരൂപവും ഉത്തരാർധം 
കൊണ്ടു കാരണത്തിനും കാര്യത്തിനും തമ്മിലുള്ള അഭേദവുമാണു പ്രതി 
പാദിക്കുന്നത്‌. നിര്‍വികല്പജ്ഞാനസ്വരുപമായ പരമാത്മവസ്തുവിലെ 
വിവര്‍ത്തങ്ങളാണ്‌ ആകാശം, വായു, തേജസ്സ്‌, ജലം, ഭൂമി എന്നീ പഞ്ചഭൂത 
ങ്ങള്‍. കാരണത്തില്‍ ചലനമോ വികാരമോ ഉണ്ടാക്കാതെ പ്രതൃക്ഷപ്പെടുന്ന 
കാര്യങ്ങളാണു വിവര്‍ത്തങ്ങള്‍. കാരണത്തിനു വികാരമുണ്ടാക്കിക്കൊണ്ടു 
പ്രത്യക്ഷപ്പെടുന്ന കാര്യങ്ങള്‍ പരിണാമങ്ങള്‍. വിത്തില്‍നിന്നുവ്ൃക്ഷമുണ്ടാകു 
ന്നതു പരിണാമം. മങ്ങിയ വെളിച്ചത്തില്‍ ദൂരെക്കിടക്കുന്ന കയറ്‌ പാമ്പിന്റെ 
പ്രതീതിയുളവാക്കുന്നത്‌ വിവര്‍ത്തം. കാണുന്നവന്റെ ഉള്ളിലുള്ള സങ്കല്പ 
മാണു കയറില്‍ സര്‍പ്പത്തെയുളവാക്കുന്നത്‌. അതുപോലെ പരമാത്മസത്ത 
യില്‍ സങ്കല്പങ്ങള്‍ പടുത്തുയര്‍ത്തുന്നതാണു പ്രപഞ്ചം. കയറിനെ കണ്ടുക 
ഴിയുമ്പോള്‍ സങ്കല്പ സൃഷ്ടമായ പാമ്പില്ലാതാകുന്നതുപോലെ സത്യവസ്തു 
വിനെ സാക്ഷാത്കരിച്ചുകഴിയുമ്പോള്‍ സങ്കല്പസൃഷ്ടമായ പ്രപഞ്ചവും 
മാഞ്ഞു മറയുന്നു. മായയാണു വിവര്‍ത്ത കാര്യരുപങ്ങളെയുളവാക്കുന്ന പര 
മാത്മശക്തി. മായയെയും വിവര്‍ത്തത്തെയും കുറിച്ച്‌ മായാവിവരണപരങ്ങ 
ളായ ശ്ലോകങ്ങള്‍ വ്യാഖ്യാനിക്കുമ്പോള്‍ കുടുതല്‍ ചര്‍ച്ച ചെയ്യാം. കയറില്‍ 
കാണപ്പെടുന്ന പാമ്പ്‌ കയറിന്റെ തന്നെ പ്രതിഭാസമല്ലാതെ മറ്റൊന്നുമല്ല. ചുരു 
ക്കത്തില്‍ കയറും കാണപ്പെടുന്ന പാമ്പും രണ്ടല്ല; ഒന്നുതന്നെ. കാരണത്തി 
ന്റെയും കാര്യത്തിന്റെയും ഏകത്വം വ്യക്തമാക്കിത്തരാനാണു ശ്ലോകത്തിന്റെ 


558 ശ്രീനാരായണ ഗുരുദേവക്ൃയതികശ്‌ സന്മഥുര്ണധ്യാഖ്യാനം - ഭാഗം 7 


ഉത്തരാര്‍ധത്തില്‍ സമുദ്രവും തിരമാലകളും പോലെയാണു പരമാത്മാവും 
പ്രപഞ്ചവും എന്നുപമിച്ചിരിക്കുന്നത്‌. നിഷ്കൃഷ്ടമായി നോക്കുമ്പോള്‍ പര 
മാത്മതത്ത്വത്തിനും പ്രപഞ്ചത്തിനും തമ്മിലുള്ള കാരണകാര്യബന്ധം കയ 
റിനും പാമ്പിനും തമ്മിലുള്ള കാരണകാര്യബന്ധം പോലെ വിവര്‍ത്തമാണ്‌. 
അഭേദപ്രതിപാദനത്തില്‍ മാത്രമേ സമുദ്രത്തിന്റെയും തിരമാലകളുടെയും 
സാദൃശ്യം അംഗീകരിക്കാവു. ഇതെന്തുകൊണ്ടെന്നുള്ളതു മായാസിദ്ധാന്തം 
ചര്‍ച്ചചെയ്യുമ്പോള്‍ കൂടുതല്‍ വെളിപ്പെടുന്നതാണ്‌. 

പ്രപഞ്ചത്തില്‍ അനന്തകോടി വസ്തുപ്രതിഭാസങ്ങളുണ്ടെങ്കിലും നമു 
ക്കവയെ മൂന്നായി തരംതിരിക്കാം. അറിവ്‌, അറിയപ്പെടുന്നവ, അറിയുന്നവന്‍. 
ഇവയെ സംസ്കൃതത്തില്‍ യഥാക്രമം ജ്ഞാനം, ജ്ഞേയം, ജ്ഞാതാവ്‌ എന്നു 
പറയും. ഇവയാണു വേദാന്തശാസ്ത്രത്തിലെ പ്രസിദ്ധമായ ത്രിപുടി. പ്രപഞ്ചം 
മുഴുവന്‍ ഈ ത്രിപുടിയില്‍ ഒതുങ്ങുന്നു. ഈ ത്രിപുടിയോ, യോഗി ഉള്ളില്‍ 
സാക്ഷാത്കരിക്കുന്ന നിര്‍വികല്പബോധത്തില്‍ ലയിച്ച്‌ അഭേദമായിത്തീരു 
ന്നു. ഇക്കാര്യമാണു നാലാം പദ്യത്തില്‍ വിവരിക്കുന്നത്‌:- 


4 അറിവുമറിഞ്ഞിടുമര്‍ത്ഥവും പുമാന്‍ത- 
ന്നറിവുമൊരാദിമഹസ്സുമാത്രമാകും; 
വിരളതവിട്ടു വിളങ്ങുമമ്മഹത്താ- 
മറിവിലമര്‍ന്നതുമാത്രമായിടേണം. 


അറിവും - പദാര്‍ഥങ്ങളുടെ ബോധമുളവാക്കുന്ന സങ്കല്പവും; അറി 
ഞ്ഞിടുമര്‍ഥവും - അതിന്റെ ഫലമായി വെളിയിലുണ്ടെന്നു തോന്നുന്ന 
പദാര്‍ഥവും; പുമാന്‍തന്നറിവും - ഞാന്‍, ഞാന്‍ എന്നിങ്ങനെ സകലരിലും 
സദാ അനുഭവപ്പെടുന്ന അറിയുന്നവനും; ഒരാദി മഹസ്സു മാത്രമാകും - എല്ലാം 
അവയുടെ ആദികാരണമായ ശുദ്ധബോധം തന്നെയാണ്‌; വിരളതവിട്ട്‌ - ഇട 
തടവില്ലാതെ സര്‍വത്ര; വിളങ്ങും - നിറഞ്ഞുവിലസുന്ന; അമ്മഹത്താം - ആ 
വലിയ; അറിവലമര്‍ന്ന്‌ - ബോധവുമായി ലയിച്ചു ചേര്‍ന്ന്‌; അതുമാത്രമായി 
ടേണം - അതുമാത്രമായി അവശേഷിക്കണം. 
പദാര്‍ഥങ്ങളുടെ ബോധമുളവാക്കുന്ന സങ്കല്പവും അതിന്റെ ഫലമായി 
വെളിയിലുണ്ടെന്നു തോന്നുന്ന പദാര്‍ഥവും ഞാന്‍, ഞാന്‍ എന്നിങ്ങനെ സക 
ലരിലും സദാ അനുഭവപ്പെടുന്ന അറിയുന്നവനും എല്ലാം അവയുടെ ആദി 
കാരണമായ ശുദ്ധബോധം തന്നെയാണ്‌. ഇടതടവില്ലാതെ സര്‍വത്ര നിറഞ്ഞു 
വിലസുന്ന ആ വലിയ ബോധവുമായി ലയിച്ചു ചേര്‍ന്ന്‌ അതുമാത്രമായി അവ 
ശേഷിക്കണം. 


അതുമാത്രമായിടേണം 


ലോകത്തില്‍ എവിടെ ആര്‍ക്ക്‌ എന്തനുഭവമുണ്ടായാലും അത്‌ അറിവ്‌, 
അറിയപ്പെടുന്ന പദാര്‍ഥം, അറിയുന്നവന്‍ എന്നു മൂന്നായി പിരിയുന്ന ത്രിപു 
ടിയില്‍ ഒതുങ്ങുന്നു. ശ്രദ്ധിക്കുന്ന ഒരാള്‍ക്ക്‌ ഈ ത്രിപുടി ബോധത്തിന്റെതന്നെ 
മൂന്നുപുടങ്ങള്‍ അഥവാ മടക്കുകള്‍ ആണെന്നു കാണാന്‍ കഴിയും. ത്രിപുടി 


ആത്മോപദേശശതകം 559 


എന്ന പദത്തിനു തന്നെ ബോധത്തിന്റെ മൂന്നു പുടങ്ങള്‍ എന്നാണു 
താത്പര്യം. ഒരു കടലാസു മുന്നായി മടക്കിയാല്‍ അതിനു മൂന്നു വിഭാഗ 
ങ്ങള്‍ വന്നതായിതോന്നും. പക്ഷേ വിഭാഗങ്ങള്‍ മുന്നും ഒരേ വസ്തുതന്നെ 
യെന്നറിയാന്‍ പ്രയാസമില്ലല്ലോ. കടലാസില്ലെങ്കില്‍ വിഭാഗങ്ങളില്ല. അതു 
കൊണ്ട്‌ വിഭാഗങ്ങളെല്ലാം കടലാസുതന്നെ. അതുപോലെ ബോധമില്ലെങ്കില്‍ 
ത്രിപുടിയില്ല. അതുകൊണ്ട്‌ ത്രിപുടി മുഴുവന്‍ ബോധം തന്നെയെന്നു യുക്തി 
കൊണ്ടുതന്നെയറിയാം. ഇനിയും ഒരാള്‍ വിവിധ സങ്കല്പങ്ങളെയകറ്റി നിര്‍വി 
കല്പജ്ഞാനാനുഭവത്തെ സാക്ഷാത്കരിച്ചാല്‍ ആ അദ്വയാനുഭവത്തില്‍ 
ത്രിപുടി പാടെ അസ്തമിക്കുന്നതായും കാണാം. ഈ അദ്വയജ്ഞാനാനുഭവ 
ത്തെയാണ്‌ വിരളതവിട്ടുവിളങ്ങുമമ്മഹത്താമറിവായി ഗുരുദേവന്‍ വിവരിച്ചി 
രിക്കുന്നത്‌. അദ്വയമായ നിര്‍വികല്പജ്ഞാനം അനുഭവിച്ചറിഞ്ഞാല്‍ ത്രിപു 
ടിമയയായ ജഗത്തിന്റെ ആദിമഹസ്സായി സര്‍വ്വത്ര അതു മാത്രമേ വസ്തുവാ 
യുള്ളൂ എന്നു ബോധ്യമാവും. താനും അതുതന്നെയെന്നു തെളിയും. ആ 
അനുഭവമാണ്‌ അതിലമര്‍ന്നതുമാധ്രമാകല്‍. അതുതന്നെയാണു മോക്ഷം. 
ത്രിപുടിയെയും അതു മുടിഞ്ഞു തെളിയുന്ന ആദിമഹസിനെയും കുറിച്ച്‌ കൂടു 
തലറിയാന്‍ പതിനാലാം ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കുക. 

അജ്ഞത ഒന്നുമാത്രമാണു ശ്രിപുടിമയമായ പ്രപഞ്ചാനുഭവത്തിനും 
തുടര്‍ന്നുള്ള ജനനമരണാദി ശ്രമങ്ങള്‍ക്കും കാരണം. പ്രപഞ്ചത്തിലുടനീളം 
വസ്തുവായി വിളങ്ങുന്ന അദ്യബോധത്തെ അറിഞ്ഞാലേ ഈ അജ്ഞതയും 
ശ്രമവും മാറൂ. ഇക്കാര്യമാണഞ്ചാം പദ്യത്തില്‍ വിവരിക്കുന്നത്‌. 


5 ഉലകരുറങ്ങിയുണര്‍ന്നു ചിന്തചെയ്യും 
പലതുമിതൊക്കെയുമുറ്റുപാര്‍ത്തു നില്ക്കും 
വിലമതിയാതവിളക്കുദിക്കയും പിന്‍- 
പൊലികയുമില്ലിതു കണ്ടുപോയിടേണം. 

ഉലകര്‍ - ജനങ്ങള്‍; ഉറങ്ങിയുണര്‍ന്ന്‌ - അജ്ഞാനത്തില്‍പെട്ടു സ്വരുപം 
മറന്നു പ്രപഞ്ചദൃശ്യങ്ങള്‍ സത്യമെന്നു കരുതി; പലതും ചിന്തചെയ്യും - പല 
തരം ചിന്തകളിലൂടെ ലോകവ്യവഹാരങ്ങളില്‍ ഏര്‍പ്പെടും; ഇതൊക്കെയുമുറ്റു 
പാര്‍ത്തു നില്‍ക്കും - എന്നാല്‍ അതിലൊന്നും ബന്ധപ്പെടാതെ എല്ലാം സാക്ഷി 
രൂപത്തില്‍ പ്രകാശിപ്പിച്ചു നില്‍ക്കുന്ന; വിലമതിയാതവിളക്ക്‌ - അനന്താ 
നന്ദസ്വരുപമായ ബ്രഹ്മം; ഉദിക്കയും - ഉണ്ടാവുകയോ; പിന്‍പൊലികയുമില്ല 
- പിന്നീടുനശിക്കുകയോ ചെയ്യുന്നില്ല; ഇതുകണ്ടുപോയിടേണം - ഈ സത്യ 
സ്ഥിതി അനുഭവിച്ചറിഞ്ഞു ദേഹം വെടിയണം. 


ജനങ്ങള്‍ അജ്ഞാനത്തില്‍പെട്ടു സ്വരൂപം മറന്നു പ്രപഞ്ചദൃശ്യങ്ങള്‍ 
സത്യമെന്നുകരുതി പലതരം ചിന്തകളിലൂടെ ലോകവ്ൃവഹാരങ്ങളില്‍ ഏർപ്പെ 
ടും. എന്നാല്‍ അതിലൊന്നും ബന്ധപ്പെടാതെ സാക്ഷിരൂപത്തില്‍ പ്രകാശിച്ചു 
നില്‍ക്കുന്ന അനന്താനന്ദസ്വരുപമായ ്രഹ്മം ഉണ്ടാവുകയോ പിന്നീട്‌ നശി 
ക്കുകയോ ചെയ്യുന്നില്ല. ഈ സത്യസ്ഥിതി അനുഭവിച്ചറിഞ്ഞു ദേഹം വെടി 
യണം. 


560 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സനമ്ധുര്ണഡ്യാഖ്യാനം - ഭാഗം 7 


ഇതുകണ്ടുപോയിടേണം 


സ്വരുപത്തെക്കുറിച്ചുള്ള അജ്ഞതയാണു പ്രപഞ്ചപ്രതിഭാസത്തെ ഉള 
വാക്കുന്നത്‌. പരമാത്മാവ്‌ സ്വയം പ്രകാശിക്കുന്ന അനന്താനന്ദസ്വരൂപമായ 
ബോധമാണ്‌. ഈ പരമാത്മാവില്‍ അതിന്റെ ശക്തിയായ മായ ഒരാവരണം 
ഉണ്ടാക്കുന്ന തോടെ ആ ആവരണത്തില്‍ പ്രതിബിംബിക്കുന്ന ബോധം സ്വസ്വ 
രൂപം മറന്ന്‌ അജ്ഞതയില്‍പെട്ടുപോകുന്നു. ഇങ്ങനെ സ്വരുപവിസ്മരണ 
ത്തില്‍ പെട്ടുപോകുന്ന ബോധ്രപതിബിംബമാണു ജീവന്‍. സ്വരൂപവിസ്മര 
ണമാണു ജീവന്റെ ഉറക്കം. ഗാഡനിദ്രയില്‍ സ്വരൂപത്തെ മറയ്ക്കുന്ന തമോമ 
യമായ ഈ ആവരണം സകലര്‍ക്കും അനുഭൂതിവിഷയമാകുന്നു. ഉറക്കത്തില്‍ 
ഒരിരുട്ടു അതില്‍ മറഞ്ഞിരിക്കുന്ന ബോധസ്വരുപമായ ആത്മാവും മാത്രമേ 
അവശേഷിക്കുന്നുള്ളു. തമോമയമായ ഈ ആവരണം ആത്മാവിനെ എങ്ങനെ 
ബാധിച്ചു എന്നു യുക്തിചിന്ത ചെയ്തിട്ടു കാര്യമില്ല. വ്യക്തമായും അനുഭവി 
ക്കുന്ന ഇക്കാര്യത്തിന്റെ പൂര്‍ണരഹസ്യം വെളിപ്പെടണമെങ്കില്‍ ആവരണം 
മാറ്റി തന്റെ യഥാര്‍ഥ രൂപമറിഞ്ഞെങ്കിലേ പറ്റു. അനുഭവത്തില്‍ നിന്നും ഒരു 
കാര്യം തെളിയുന്നു. ഉറക്കത്തില്‍ അനുഭവപ്പെടുന്ന ഇരുട്ടില്‍ നിന്നുമാണ്‌ 
എല്ലാരിലും ഉണര്‍ന്നെണീക്കുമ്പോള്‍ സങ്കല്പാത്മകമായ മനസും പ്രപഞ്ചാ 
നുഭവങ്ങളും ഉടലെടുക്കുന്നത്‌. അതുകൊണ്ട്‌ എല്ലാ പ്രപഞ്ചവ്യവഹാരങ്ങളും 
ഉറക്കത്തില്‍ നിന്നുള്ള ഉണര്‍വാണ്‌ അഥവാ സ്വരൂപ വിസ്മരണരുപത്തിലുള്ള 
അജ്ഞതയുടെ ഫലങ്ങളാണ്‌. ഒരു വസ്തുവിന്റെ യഥാര്‍ഥ രൂപം മറയ്ക്ക 
പ്പെട്ടിട്ടു അതുമായി ബന്ധപ്പെട്ടാല്‍ അതു മറ്റു പലതുമായി തെറ്റിദ്ധരിക്കാനി 
ടവരുമെന്നു തീര്‍ച്ചയാണ്‌. മായയുടെ അജ്ഞാനാവരണംകൊണ്ടു മറയ്ക്ക 
പ്പെട്ട അദ്വയ്രബഹ്മസത്യം അങ്ങനെ അനേകം പ്രപഞ്ച പദാര്‍ഥങ്ങളായി തെറ്റി 
ദ്ധരിക്കപ്പെടുന്നു. മങ്ങിയ ഇരുട്ടില്‍ മറയ്ക്കപ്പെട്ട മരക്കുറ്റി പുരുഷനായോ ഭൂത 
പ്രേതാദിയായോ തെറ്റിദ്ധരിക്കപ്പെടുന്നതുപോലെ. മരക്കുറ്റിയില്‍ കാണപ്പെ 
ടുന്ന ഭുതപ്രേതാദിയെ സത്യമെന്ന കരുതി അജ്ഞന്‍ ഭയന്നുനോക്കി നില്‍ക്കു 
ന്നതുപോലെ പരമാത്മസത്യത്തില്‍ തെറ്റിദ്ധരിക്കപ്പെട്ട പ്രപഞ്ചഘടകങ്ങളെ 
നോക്കിനിന്നു ലാകികന്‍ ശ്രമിക്കുന്നു. ഇക്കാര്യമാണു ഗുരുദേവന്‍ “ഉലകരു 
റങ്ങിയുണര്‍ന്നു ചിന്തചെയ്യും പലതും” എന്ന ഭാഗംകൊണ്ടു വെളിപ്പെടുത്തി 
യിരിക്കുന്നത്‌; മങ്ങിയ വെളിച്ചത്തില്‍ മരക്കുറ്റിയില്‍ ഭുതപ്രേതാദി ഉണ്ടെന്നു 
തോന്നിയാലും മരക്കുറ്റിക്കൊരു ഭാവഭേദവും സംഭവിക്കുന്നില്ലെന്നുള്ളതാ 
ണല്ലോ വാസ്തവം. അതുപോലെ അജ്ഞന്‍ പ്രപഞ്ചനാമരുപങ്ങള്‍ ഉണ്ടെന്നു 
കാണുന്നുണ്ടെങ്കിലും അവയ്ക്കധിഷ്ഠാനമായ നിര്‍വികല്പബോധവസ്തു 
അപ്പോഴും നിത്യവും ആനന്ദസ്വരുപവുമായി വിലസുന്നു എന്നതാണു വാസ്ത 
വം. അജ്ഞന്‍ സ്വസങ്കല്പത്തിനനുസരണമായി എന്തൊക്കെ അതിലുണ്ടെന്നു 
കാണുന്നുവോ അതിനെയൊക്കെ നിര്‍വികാരമായി പ്രകാശിപ്പിച്ചുനില്‍ക്കു 
കയാണു ബ്രഹ്മം, നാടകരംഗത്തെ വെളിച്ചംപോലെ. നാടകരംഗത്തെ വെളിച്ചം 
മുന്‍പില്‍ വരുന്ന വേഷങ്ങളെ നിര്‍വികാരമായി നിന്നുകൊണ്ട്‌ അതാതു രൂപ 
ത്തില്‍ പ്രകാശിപ്പിക്കുന്നു. ഇതാണ്‌ ആത്മാവിന്റെ സാക്ഷിനില. ചുരുക്കത്തില്‍ 
്രപഞ്ചപ്രതിഭാസങ്ങള്‍ കൊണ്ടൊന്നും ശുദ്ധബോധസ്വരുപമായ സത്യത്തിന്‌ 


ആത്മോപദേശശതകം 561 


ഒരിക്കലും ഒരു കളങ്കവും സംഭവിക്കുന്നില്ല. അതു ഉണ്ടാവുകയോ നശിക്കു 
കയോ ചെയ്യുന്നില്ല. വിലമതിക്കാനാവാത്തവണ്ണമുള്ള ആത്മാവിന്റെ ഈ 
പൂര്‍ണമായ നിത്യസ്ഥിതി സാക്ഷാത്കരിക്കുകയായിരിക്കണം ജീവിതലക്ഷ്യം. 
ഇക്കാര്യമാണ്‌ “ഇതുകണ്ടുപോയിടേണം” എന്ന ഭാഗംകൊണ്ടു ഗുരുദേവന്‍ 
വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


ഈ നിത്യമായ ആത്മസ്ഥിതി അനുഭവിച്ചറിയാന്‍ എന്താണു തടസം? 
ചിത്തം പലതുകണ്ടു ചഞ്ചലപ്പെടുന്നതുതന്നെയാണു തടസം. പലതുകണ്ട 
നുഭവിച്ചു ചലിച്ചു കൊണ്ടിരിക്കുന്ന ചിത്തം സങ്കല്പങ്ങളടങ്ങി നിരുദ്ധമാകു 
മെങ്കില്‍ അതുതന്നെ നിര്‍വികാരമായ ബ്രഹ്മസ്വരൂപം കൈക്കൊള്ളുമെന്നാണ്‌ 
ആറാംപദ്യം വെളിപ്പെടുത്തുന്നത്‌. 


6 ഉണരണമിന്നിയുറങ്ങണം ഭുജിച്ചീ- 
ടണമശനം പുണരേണമെന്നിവണ്ണം 
അണയുമനേകവികല്പമാകയാലാ- 
രുണരുവതുള്ളൊരു നിര്‍വികാരരൂപം. 
ഉണരണം - ഉറങ്ങിയിട്ട്‌ ഉണരണം; ഇന്നി ഉറങ്ങണം - വീണ്ടും ഉറ 
ങ്ങണം; ഭുജിച്ചീടണമശനം - ആഹാരം കഴിക്കണം; പുണരേണം - ദാമ്പത്യ 
സുഖമനുഭവിക്കണം; എന്നിവണ്ണം - എന്നിപ്രകാരം; അണയുമനേകവികല്പം 
- അനേകസങ്കല്പങ്ങള്‍ വന്നുചേരും; ആകയാല്‍ - ഈ സങ്കല്പവലയത്തില്‍ 
പെട്ടുഴലുന്നതുനിമിത്തം; ആരുണരുവത്‌ - സത്യം കണ്ടുണരാന്‍ ആര്‍ക്കുക 
ഴിയും; ഉളള്‍ - ചിത്തത്തിന്റെ യഥാര്‍ഥസ്ഥിതി; ഒരു നിര്‍വികാരരുപം - അതി 
ശയകരമാംവണ്ണം നിര്‍വികാരമാണ്‌. 
ഉറങ്ങിയിട്ട്‌ ഉണരണം, വീണ്ടും ഉറങ്ങണം, ആഹാരം കഴിക്കണം, ദാമ്പ 
തൃസുഖമനുഭവിക്കണം എന്നിപ്രകാരം അനേകസങ്കല്പങ്ങള്‍ വന്നുചേരും. 
ഈ സങ്കല്പവലയത്തില്‍പെട്ടുഴലുന്നതുനിമിത്തം സത്യം കണ്ടുണരാന്‍ 
ആര്‍ക്കു കഴിയും? ചിത്തത്തിന്റെ യഥാര്‍ഥസ്ഥിതി അതിശയകരമാംവണ്ണം 
നിര്‍വികാരമാണ്‌. 


ഉള്ളൊരു നിര്‍വികാരരൂപം 


മനുഷ്യജീവിതം ആവര്‍ത്തിക്കപ്പെടുന്ന സങ്കല്പങ്ങളുടെ ഒരു വലയ 
ത്തില്‍ നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കയാണ്‌. ഉറങ്ങുക, ഉണരുക, ഉണ്ണുക, 
ദാമ്പത്യസുഖമനുഭവിക്കുക ഇവയാണാസങ്കല്പവലയം. ഏതാനും അടി 
സ്ഥാനസങ്കല്പങ്ങളുടെ തൃപ്തിക്കുവേണ്ടിയാണ്‌ സകലകര്‍മചലനങ്ങളു 
മെന്നു ചിന്താശീലന്മാര്‍ക്കു കാണാന്‍ പ്രയാസമില്ല. എന്നാല്‍ ഈ അടിസ്ഥാന 
സങ്കല്പങ്ങള്‍ ഒരിക്കലും പൂര്‍ണമായി തൃപ്തിപ്പെട്ടുപശമിക്കുന്നതു കാണ്മാ 
നുമില്ല. വസ്തുസ്ഥിതിയെന്തെന്നറിയാത്ത അജ്ഞതയാണിതിനു കാരണം. 
ഒന്നിനുപുറകെ ഒന്നായി ച്രക്രഭമണ രൂപത്തില്‍ മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന 
അനേകസങ്കല്പങ്ങളില്‍പെട്ടുഴലുന്നതുകൊണ്ടു വസ്തുതത്ത്വം ഒരിക്കലും 
ദൃഷ്ടിഗോചരമാകുന്നില്ല. സദാ ചഞ്ചലമായ ചിത്തത്തിന്‌ ഒരിക്കലും വസ്തു 


74-2003 36 


562 ശ്രീനാരായണ ഗുരുദേവഷ്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


തെളിയുകയില്ല. അതു വെളിപ്പെടുത്താനാണ്‌ അനേകവികല്പമാകയാല്‍ ആരു 
ണരുവത്‌? എന്നു ഗുരുദേവന്‍ ചോദിച്ചിരിക്കുന്നത്‌; എന്നാല്‍ ഈ വികല്പ 
ങ്ങള്‍ അജ്ഞതനിമിത്തം കൃത്രിമമായി വന്നുചേരുന്നവയാണ്‌. സത്യസ്ഥിതി 
തെളിയുന്ന ചിത്തത്തിന്റെ യഥാര്‍ഥരൂപം ആനന്ദഘനമായ ബോധം തന്നെ 
യാണ്‌. അതു നിശ്ചലവും നിര്‍വികാരവുമാണ്‌. “ഉള്ളൊരു നിര്‍വികാരരുപം” 
എന്ന ഈ കൊച്ചുമലയാള വാക്യത്തില്‍ ഗുരുദേവന്‍ അത്യുജ്വലമായ ഒരു 
പരമസത്യമാണു പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. ഉളള്‍ അതായതു ചിത്തം ഒരു നിര്‍വി 
കാര സത്യമാണു എന്നത്രേ ഈ വാക്യത്തിന്റെ അര്‍ഥം. സങ്കല്പങ്ങള്‍ മാറി 
മറയുന്ന താല്‍ക്കാലികങ്ങളായ നാമരൂപ്രപപതിഭാസങ്ങളാണ്‌. സ്ക്രീനില്‍ സിനി 
മാചിത്രങ്ങളെന്നപോലെ ചിത്തത്തിലാണല്ലോ ഈ നാമരൂപ്രപവാഹം നട 
ന്നുകൊണ്ടിരിക്കുന്നത്‌. നാമരൂപപ്രവാഹംമൂലം ചിത്തത്തിന്റെ സത്യസ്ഥിതി 
അറിയാനേ പറ്റുന്നില്ല. എന്നാല്‍ നാമരുപപ്രവാഹത്തെ തടഞ്ഞുനോക്കിയാല്‍ 
കാണാം അത്ഭുതകരമാംവണ്ണം ചിത്തം അതിന്റെ യഥാര്‍ഥ രൂപം ആവിഷ്ക 
രിക്കുന്നത്‌. നിരോധിക്കപ്പെട്ട്‌ നിശ്വലവും നിര്‍വികാരവുമായിത്തീരുന്ന ചിത്തം 
തന്നെയാണു ബ്രഹ്മം. നാമരൂപ്രപവാഹത്തില്‍പ്പെടുന്ന ചിത്തം പ്രപഞ്ചം. 
നിശ്വലവും നിര്‍വികാരവുമായ ചിത്തം ബ്രഹ്മം. വേദാന്തസിദ്ധാന്തം മുഴുവന്‍ 
ഈ രണ്ടു കൊച്ചു വാക്യങ്ങളില്‍ ഒതുങ്ങുന്നു. മാണ്ഡുക്ൃകാരികയില്‍ ഗൌഡ 
പാദാചാര്യര്‍ പറയുന്നതുനോക്കുക: 


യദാ ന ലീയതേ ചിത്തം ന ച വിക്ഷിവ്യതേ പുനഃ 
അനിംഗനമന്ഗാഭാസം നിഷ്പന്നം (ബ്വഹതത്തദാ 


മാണ്ഡുകാരിക. 3-46 


ചിത്തംലയിച്ചു നിദ്രയിലാണ്ടുപോകാതെയോ ചലിച്ച്‌ പ്രപഞ്ചപ്രതിഭാ 
സങ്ങളുണ്ടാക്കാതെയോ അചഞ്ചലമായി നിര്‍വികാരമായി സ്ഥിതിചെയ്യുമെ 
ങ്കില്‍ അതു തന്നെയാണു (്രഹ്മസ്വരുപം. ഇതു തന്നെയാണ്‌ “ഉള്ളൊരു 
നിര്‍വികാരരൂപം”' എന്ന ചെറുവാകൃത്തില്‍ ഗുരുദേവന്‍ പ്രഖ്യാപിക്കുന്ന മഹാ 
സത്യം. 


2, സാധനാമര്‍ഗങ്ങളും അനുഭൂതിദശകളും 


ആദ്യത്തെ ആറു ശ്ലോകങ്ങളില്‍ നിര്‍വികല്പമായ സത്യത്തിന്റെ 
സ്വരൂപം വെളിപ്പെടുത്തി ജിജ്ഞാസുവിന്റെ മനസില്‍ സത്യബോധമുറപ്പിക്കു 
വാനാണ്‌ ഗുരുദേവന്‍ ശ്രമിച്ചത്‌. ഒരു സത്യാന്വേഷി സിദ്ധാന്തപരമായി പര 
മാത്മബോധമുള്‍ക്കൊള്ളുകയാണാദ്യമായി വേണ്ടത്‌. അതുകൊണ്ടാണ്‌ ബ്രഹ്മ 
സൂത്രത്തില്‍ സുധ്രകാരനും ഭാഷ്യകാരനും അതുപോലെ ഗീതയില്‍ ഭഗ 
വാനും തുടക്കത്തില്‍ ഈ രീതിതന്നെ അവലംബിച്ചിരിക്കുന്നത്‌. ്രഹ്മസു 
ത്രത്തില്‍ ആദ്യത്തെ പതിനൊന്നു സുത്രങ്ങളില്‍ ജഗത്തിന്റെ പരമകാരണ 
മായ പരമാത്മതത്ത്വത്തെ പ്രതിപാദിച്ചിരിക്കുന്നതായി പതിനൊന്നാം സൂത്ര 


ആമത്മാപദേശശതകം 563 





ത്തിനു ഭാഷ്യമെഴുതുമ്പോള്‍ ഭാഷ്യകാരന്‍ തന്നെ വിശദമാക്കുന്നു. ഗീതയില്‍ 
രണ്ടാമധ്യായത്തിന്റെ ആരംഭത്തിലുള്ള സാംഖ്യബുദ്ധി പ്രതിപാദനവും ഈ 
ഉദ്ദേശത്തെത്തന്നെ മുന്‍നിറുത്തിയാണെന്നു കാണാന്‍ പ്രയാസമില്ല. ഇവി 
ടെയും ഇങ്ങനെ ആദ്യമേ തന്നെ ബ്രഹ്മസ്വരുപവിവരണത്തില്‍ക്കൂടി ബ്രഹ്മ 
ബോധമുളവാക്കിക്കൊണ്ട്‌ ഇനി ഏഴാംശ്ലോകം മുതല്‍ മുപ്പത്തഞ്ചുവരെയുള്ള 
ഇരുപത്തൊന്‍പതു ശ്ലോകങ്ങളില്‍ സത്യാന്വേഷണത്തെ ത്വരിപ്പിക്കുന്ന സാധ 
നാമാര്‍ഗങ്ങള്‍ ക്രമമനുസരിച്ച്‌ അനുഭൂതിയുടെ വിവിധഘട്ടങ്ങളെ 
തരണംചെയ്തു മുന്നോട്ടു നീങ്ങുന്നവിധം ചര്‍ച്ചചെയ്യുകയാണു ഗുരുദേവന്‍. 


ആത്മസത്യത്തെ മറച്ചിരിക്കുന്ന അജ്ഞാനമറയെ മാറ്റുകയാണു സത്യാ 
നുഭവത്തിനുള്ള ഒരേ ഒരു മാര്‍ഗം. ഇതത്ര എളുപ്പമുള്ള പ്രരകിയയല്ല. അതു 
കൊണ്ടു സത്യാന്വേഷണം ഉപേക്ഷിക്കാവുന്നതുമല്ല. ഉപേക്ഷിച്ചാല്‍ ജനനമ 
രണരുപമായ സംസാരം തുടര്‍ന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കില്‍ 
സാധനാനുഷ്ഠാനം എവിടംമുതല്‍ ആരംഭിക്കണമെന്നാണ്‌ ഏഴാം ശ്ലോക 
ത്തില്‍ പ്രതിപാദിക്കുന്നത്‌: 


7 ഉണരരുതിന്നിയുറങ്ങിടാതിരുന്നീ- 
ടണമറിവായിതിനിന്നയോഗ്യനെന്നാല്‍ 
പ്രണവമുണര്‍ന്നു പിറപ്പൊഴിഞ്ഞുവാഴും 
മുനിജനസേവയില്‍ മൂര്‍ത്തി നിര്‍ത്തിടേണം 
ഉണരരുതിന്നി - ഉറങ്ങിയിട്ട്‌ അജ്ഞാനമറയില്‍ നിന്നും ഉണര്‍ന്നുവ 
രുന്ന ജീവിതം ഇനിമേല്‍ അംഗീകരിക്കരുത്‌; അറിവായ്‌ ഉറങ്ങിടാതിരുന്നീ 
ടണം - അതു സാധിക്കണമെങ്കില്‍ താനുള്‍പ്പെടെ എല്ലാം ്രഹ്മമെന്നറിഞ്ഞ്‌ 
സ്വരൂപബോധം സദാ നിലനിറുത്തണം. ഇതിനിന്നയോഗ്യനെന്നാല്‍ - ഈ 
ആത്മാനുഭവത്തിനു കരുത്തില്ലെങ്കില്‍; പ്രണവമുണര്‍ന്ന്‌ - ്രഹ്മസാക്ഷാ 
ത്കാരം നേടി; പിറപ്പൊഴിഞ്ഞു വാഴും - ജീവന്മുക്തന്മാരായിക്കഴിയുന്ന; മുനി 
ജനസേവയില്‍ - പരമഹംസന്മാരുടെ പരിചരണത്തില്‍; മൂര്‍ത്തിനിര്‍ത്തിടേണം 
- ദേഹത്തെയും മനസിനെയും വിനിയോഗിക്കണം. 
ഉറങ്ങിയിട്ട്‌ അജ്ഞാനമറയില്‍നിന്നും ഉണര്‍ന്നുവരുന്ന ജീവിതം ഇനി 
മേല്‍ അംഗീകരിക്കരുത്‌. അതു സാധിക്കണമെങ്കില്‍ താനുള്‍പ്പെടെ എല്ലാം 
ബ്രഹ്മമെന്നറിഞ്ഞ്‌ സ്വരൂപബോധം സദാ നിലനിറുത്തണം. ഈ ആത്മാനുഭ 
വത്തിനു കരുത്തില്ലെങ്കില്‍ ബ്രഹ്മസാക്ഷാത്കാരം നേടി ജീവന്മുക്തന്മാരാ 
യിക്കഴിയുന്ന പരമഹംസന്മാരുടെ പരിചരണത്തില്‍ ദേഹത്തെയും മനസി 
നെയും വിനിയോഗിക്കണം. 


മുനിജനസേവയില്‍ മൂര്‍ത്തി നിര്‍ത്തിടേണം 


അജ്ഞാനത്തിന്റെ മറവില്‍നിന്നും ഉണര്‍ന്നുവരുന്ന അനുഭവമാണു 
സ്വപ്നവും ജാഗ്രത്തും. ഇവ രണ്ടും പലതുണ്ടെന്നുതോന്നിച്ചു ദുഃഖിപ്പിക്കുന്ന 
ശ്രമാനുഭവങ്ങളാണ്‌. ഇവ ഒഴിഞ്ഞുകിട്ടണമെങ്കില്‍ സത്യാനുഭവം നേടണം. 
എന്താണു സത്യാനുഭവം? താനുള്‍പ്പെടെ എല്ലാം ബോധസ്വരൂപമായ ്രഹ്മ 


564. ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധ്ര്‍ണവ്യാഖ്യാനം - ഭാഗം I 
മാണെന്നനുഭവിക്കുന്നതാണു സത്യാനുഭവം. ഒരു സാധകന്‍ സര്‍വ്വവ്യാപ്ത 
മായ പരമാത്മതത്ത്വത്തെ മനസിലാക്കി ഭിന്ന സങ്കല്പങ്ങളെ സാവധാനം 
മനനധ്യാനങ്ങളില്‍ക്കൂടി നിരോധിച്ചു നിര്‍വികലല്‍്പബോധാനുഭവം അനുക്ര 
മമായി നേടിയെടുക്കേണ്ടതാണ്‌. സങ്കല്പങ്ങള്‍ മുഴുവന്‍ നിരോധിക്കാന്‍ കഴി 
ഞ്ഞാല്‍ അദ്വയബോധസത്യം പൂര്‍ണമായും അനുഭവപ്പെടും. എന്നാല്‍ ഈ 
മനോജയം അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോള്‍ പിന്നെ സത്യാന്വേഷണം 
ഉപേക്ഷിക്കുകയാണോ വേണ്ടത്‌? ഒരിക്കലുമല്ല. ഉപേക്ഷിച്ചാല്‍ ജനനമരണ 
പ്രവാഹത്തില്‍ അന്തമറ്റു നീന്തേണ്ടിവരും. കൂടുതല്‍ ക്ലേശകരങ്ങളായ ജന്തു 
ജീവിതങ്ങള്‍ കൈക്കൊള്ളാനിടയായി എന്നും വരാം. സത്യത്തോടടുത്തില്ലെ 
ങ്കില്‍ കൂടുതല്‍ അകലാതെയെങ്കിലും നോക്കേണ്ടതാണ്‌. ഇതിനുള്ള ആദ്യ 
പടിയാണു സത്സംസര്‍ഗം. സത്യാന്വേഷണത്തില്‍ അത്യന്തം പ്രയോജന 
പ്രദമായ ഒന്നാണു സത്സംസര്‍ഗം. സത്യത്തെ സാക്ഷാത്കരിച്ചനുഭവിക്കു 
ന്നവരാണു സത്തുക്കള്‍. അവരുമായി നിരന്തര സമ്പര്‍ക്കം പുലര്‍ത്തുക. ഇതാ 
ണിവിടെ ഗുരുദേവന്‍ നമ്മോടുപദേശിക്കുന്നത്‌. സത്തുക്കളെ കണ്ടെത്താന്‍ 
കഴിഞ്ഞില്ലെങ്കില്‍ അവര്‍ രചിച്ചിട്ടുള്ള “ആത്മോപദേശശതകം” പോലുള്ള 
കൃതികള്‍ പഠിക്കുക. ഇതും സജ്ജനസംസര്‍ഗത്തിനു തുല്യമാണ്‌. ഈശ്വര 
നെകണ്ടിട്ടുള്ളവരെന്നു ലോകം സമ്മതിച്ചിട്ടുള്ള സത്തുക്കളുടെ തിരുവായ്മൊ 
ഴികള്‍ ഈശ്വരാനുഭൂതി നേരിട്ടു പകര്‍ന്നുതരാന്‍ കഴിവുള്ളവയാണ്‌. 


ഈ ശ്ലോകത്തില്‍ പ്രണവശബ്ദത്തിനു ബ്രഹ്മമെന്നാണര്‍ഥം. “ഓം” കാര 
മാണു പ്രണവം. പ്രണവത്തെ ഉപനിഷത്തുകള്‍ ഏകകണ്ഠമായി ബ്രഹ്മപ്ര 
തീകമെന്നംഗീകരിച്ചിട്ടുണ്ട്‌. മാണ്ഡുക്യോപനിഷത്ത്‌ പ്രണവത്തിന്റെ ബ്രഹ്മ 
പ്രതീകത്വം വിശദമായി ചര്‍ച്ചചെയ്തിട്ടുമുണ്ട്‌. പിറപ്പൊഴിഞ്ഞവരാണു ജീവ 
ന്മുക്തന്മാര്‍. 


സത്സംഗം സിദ്ധാന്തപരമായ വസ്തുബോധത്തിനു വഴിതെളിക്കും. 
ഇതാണു പരോക്ഷജ്ഞാനം. പരോക്ഷജ്ഞാനം നേടിയയാള്‍ തുടര്‍ന്നു 
വസ്തുവിന്റെ പ്രത്യക്ഷാനുഭവത്തിനായി അഥവാ അപരോക്ഷജ്ഞാനത്തി 
നായി യത്നിക്കേണ്ടതാണ്‌. അതിനുള്ള അടുത്തപടിയാണ്‌ ഇന്ദ്രിയജയം. മല 
ഭാണ്ഡമായ ശരീരത്തിലിരുന്നുകൊണ്ട്‌ മാറിമാറി ചലിച്ച്‌ നൈമിഷികങ്ങളായ 
വിഷയഭോഗങ്ങള്‍ക്കായി തെണ്ടിനടക്കുന്ന ഇന്ദ്രിയങ്ങളെ കീഴടക്കി അനശ്വ 
രമായ സത്യാനുഭൂതി നേടിയെടുക്കാനാണ്‌ ഗുരുദേവന്‍ അടുത്ത പദ്യത്തില്‍ 
ആഹ്വാനം ചെയ്യുന്നത്‌: 


8 ഒളിമുതലാം പഴമഞ്ചുമുണ്ടു നാറും- 
നളികയിലേറി നയേന മാറിയാടും 
കിളികളെയഞ്ചുമരിഞ്ഞു കീഴ്മറിക്കും 
വെളിവുരുവേന്തിയകം വിളങ്ങിടേണം. 
ഒളിമുതലാം പഴമഞ്ചുമുണ്ട്‌ - രൂപം തുടങ്ങിയ പഴങ്ങള്‍ അഞ്ചും ഭക്ഷിച്ച്‌; 


നാറും നളികയിലേറി - മലഭാണ്ഡമായ ദേഹമാകുന്ന കൂട്ടില്‍ താമസമാക്കി; 
നയേനമാറിയോടും - നയമായി സദാ അതൃപ്തി പ്രകടമാക്കുന്ന; കിളികളെ 


ആത്മോപദേശശതകം 565 





യഞ്ചും - ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന അഞ്ചു കിളികളെയും; അരിഞ്ഞു കീഴ്മ 
റിക്കും - കീഴടക്കി നശിപ്പിക്കുന്ന; വെളിവുരുവേന്തി - ജ്യോതിര്‍മയമായ 
ആത്മാനുഭൂതി നേടി; അകംവിളങ്ങിടേണം - ചിത്തം പ്രസന്നമാകണം. 
രുപം തുടങ്ങിയ പഴങ്ങളഞ്ചും ഭക്ഷിച്ച്‌ മലഭാണ്ഡമായ ദേഹമാകുന്ന 
കൂട്ടില്‍ താമസമാക്കി നയമായി സദാ അതൃപ്തി പ്രകടമാക്കുന്ന ജ്ഞാനേ 
ന്ദ്രിയങ്ങളാകുന്ന അഞ്ചുകിളികളെയും കീഴടക്കി നശിപ്പിക്കുന്ന ജ്യോതിര്‍മ 
യമായ ആത്മാനുഭൂതി നേടി ചിത്തം പ്രസന്നമാകണം. 


നയേനമാറിയാടും കിളികള്‍ 

ചെവി, തൊലി, കണ്ണ്‌, മൂക്ക്‌, നാക്ക്‌ എന്നീ പഞ്ചേന്ദ്രിയങ്ങളുടെ ആഹാ 
രമാണല്ലോ യഥാക്രമം ശബ്ദസ്പര്‍ശ രൂപരസഗന്ധങ്ങള്‍. ഇന്ദ്രിയങ്ങളെ കിളി 
കളാക്കി കല്പിച്ചതുകൊണ്ടാണ്‌ ശബ്ദാദികളെ പഴങ്ങളെന്നു പറഞ്ഞിരിക്കു 
ന്നത്‌. നാറുംനളിക ശരീരം തന്നെയാണ്‌. മാംസം, അസ്ഥി, മജ്ജ, രക്തം, 
ശുക്ലം, മേദസ്സ്‌, രസം എന്നീ സപ്ത മലങ്ങള്‍ കൊണ്ടുണ്ടാക്കപ്പെട്ടതാണല്ലോ 
ശരീരം. അതുകൊണ്ടാണ്‌ നാറുംനളിക എന്നു പറഞ്ഞിരിക്കുന്നത്‌. “നളിക്‌ 
എന്ന ശബ്ദത്തിനു കുഴല്‍ എന്നാണര്‍ഥം. ഇവിടെ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന 
കിളികള്‍ക്കിരിക്കാനുള്ള കൂട്‌ എന്ന അര്‍ഥത്തിലാണ്‌ നളിക ശബ്ദം പ്രയോ 
ഗിച്ചിരിക്കുന്നത്‌. ശരീരത്തിലിരുന്നുകൊണ്ടു നയേന മാറിയാടുന്നവയാണ്‌ 
ഇന്ദ്രിയങ്ങളാകുന്ന കിളികള്‍. കിളികള്‍ എങ്ങനെയാണോ ഒരു പഴം കൊത്തി 
യിട്ടു അതുപേക്ഷിച്ചു മറ്റൊരുപഴം കൊത്താന്‍ തുടങ്ങുന്നത്‌ അതുപോലെ 
ഇന്ദ്രിയങ്ങള്‍ ഒരിക്കലും തൃപ്തിവരാതെ മാറിമാറി പുതിയ വിഷയങ്ങളെ 
അന്വേഷിച്ചു തെണ്ടിത്തിരിയുന്നു. അതുകിട്ടിയാല്‍ തൃപ്തിപ്പെട്ടുകൊള്ളാമെന്ന 
മട്ടിലാണു പുതിയ വിഷയങ്ങളെ തിരയുന്നത്‌. കിട്ടിക്കഴിഞ്ഞാല്‍ അതിനെ 
നിസ്സാരമായിത്തള്ളുകയും വേറെ പുതിയതന്വേഷിക്കുകയും ചെയ്യുന്നു. ഈ 
കിളികളെ അരിഞ്ഞു കീഴ്മറിക്കുന്ന വെളിവുരുവാണു സാധകന്‍ ഇന്ദ്രിയ 
വൈരാഗ്യത്തില്‍ക്കൂടി നേടിയെടുക്കുന്ന ആത്മാനുഭൂതി. “വെളിവുരു” എന്ന 
പദത്തിനു ജ്യോതിസ്വരൂപം എന്നര്‍ഥം. ആത്മാനുഭൂതിയോടെ ഇന്ദ്രിയങ്ങളാ 
കുന്ന കിളികള്‍ പൂര്‍ണമായും അരിഞ്ഞു തള്ളപ്പെടും. 


അകം വിളങ്ങിടേണം 


ഏഴാം ശ്ലോകത്തില്‍ നിര്‍ദേശിച്ച സത്സംസര്‍ഗം ലഭ്യമാകുന്നതോടെ 
സത്യാന്വേഷി വസ്തുബോധംവന്നു നിസ്സംഗനായി ഇന്ദ്രിയജയത്തിനു കോപ്പു 
കൂട്ടുന്നു. എ്രബലവത്തായ ഇച്ഛാശക്തിയെയും ചലിപ്പിച്ചു ദുര്‍ബലപ്പെടു 
ത്തിക്കളയുന്നവയാണിന്ദ്രിയങ്ങള്‍. അതുകൊണ്ട്‌ ഇന്ദ്രിയജയമാണു സത്യാ 
ന്വേഷണമാര്‍ഗത്തിലെ ഏറ്റവും ്രയാസമേറിയതും പ്രധാനവുമായ ഘട്ടം. 
മനസും ഇന്ദ്രിയങ്ങളും ഒരേ കാലഘട്ടത്തില്‍ തന്നെ ജയിക്കപ്പെടേണ്ടവാണ്‌. 
അതായത്‌ ശമവും ദമവും ഒരേ കാലഘട്ടത്തില്‍തന്നെ പരിശീലിക്കണമെന്നു 
താത്പര്യം. സര്‍വ്വവ്യാപ്തമായ ആത്മസത്ത തന്നില്‍ കുടികൊള്ളുന്നുവെന്നും 
അതാനന്ദ സ്വരൂപമാണെന്നുമുള്ള ഭാവന സദാ നിലനിറുത്തണം. അതേ 
ആത്മസത്ത തന്നെയാണു പുറമേ പ്രപഞ്ചമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്‌, 


566 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധ്യര്‍ണവ്യാഖ്യാനം - ഭാഗം 1 





എന്നിങ്ങനെ ഭാവാദ്വൈതം മനസിനെ പഠിപ്പിച്ചു രാഗദ്വേഷങ്ങള്‍ക്കു വഴ 
ങ്ങാതെ ദൈനംദിനകൃത്യങ്ങള്‍ നിറവേറ്റണം. ഇതാണു മനസിനെയും ഇന്ദ്രി 
യങ്ങളെയും ഒരേ കാലഘട്ടത്തില്‍ ജയിക്കാനുള്ള ഉപായം. ഇങ്ങനെ ശമദമ 
ങ്ങള്‍ ഒരേ കാലഘട്ടത്തില്‍ പരിശീലിച്ചാല്‍ അചിരേണ ചിത്ത പ്രസാദരൂപ 
ത്തില്‍ ആത്മപ്രകാശം ഉള്ളില്‍ ഉദയം ചെയ്യും. ഇതുതന്നെയാണു സമാധ്യ 
നുഭവത്തിന്റെ പ്രരംഭഘട്ടം. ഇതിനെത്തന്നെയാണു ഗുരുദേവന്‍ “വെളിവുരു' 
എന്നു നിര്‍ദേശിച്ചിരിക്കുന്നത്‌. ഗീത ഇക്കാര്യം ഇങ്ങനെ വ്യക്തമാക്കുന്നു: 


രാഗദ്വേഷവിയുക്കതൈസ്തു 

വിഷയാനിന്ദിരയശ്ചരന്‍ 

ആത്മവഭമെശ്യര്‍വ്യിധേയാത്മാ 

പ്രസാദമധിഗച്ഛത? ഭഗ. ഗ 2-64 


രാഗദ്വേഷങ്ങളില്ലാതെ കീഴടക്കപ്പെട്ട ഇന്ദ്രിയങ്ങളോടുകൂടി മനോവിജയം 
നേടി ആരൊരുവന്‍ കര്‍മരംഗത്തു ചരിക്കുന്നുവോ അവന്റെ ചിത്തം പ്രസന്ന 
മായിത്തീരുന്നു. ഈ പ്രസന്നത സത്യാനുഭവത്തിന്റെ തുടക്കമല്ലാതെ മറ്റൊ 
ന്നുമല്ല. ഇതോടെ എല്ലാ ദുഃഖവും തീരുന്നു. ബുദ്ധി പ്രകാശമയമായി ഏതു 
പ്രശ്നവും പരിഹരിക്കാന്‍ കഴിവുള്ളതായിത്തീരുന്നു. ഇതും ഗീതതന്നെ 
തുടര്‍ന്നു വ്യക്തമാക്കിയിട്ടുണ്ട്‌. ചുരുക്കത്തില്‍ ഇന്ദ്രിയനിഗ്രഹം സത്യാനുഭൂ 
തിക്ക്‌ അത്യന്താപേക്ഷിതമാണ്‌. സത്യാനുഭവം ആരംഭിച്ചുകഴിഞ്ഞാല്‍ 
അതോടെ ഇന്ദ്രിയങ്ങള്‍ പൂര്‍ണമായി കീഴടങ്ങുകയും ചെയ്യുന്നു. ഈ സാധ 
നാനുഭൂതികളെ സുന്ദരമായി ചിത്രീകരിക്കുന്നതാണ്‌ എട്ടാമത്തെ പദ്യം. 


വിഷയവൈരാഗ്യവും, ഇന്ദ്രിയജയവും സത്യാനുഭുതിയുടെ ആരംഭമായ 
ചിത്തപ്രസാദവും നേടിക്കഴിയുന്നതോടെ സാധകന്റെ ഉള്ളില്‍ പ്രാണശക്തി 
ഉജ്ജ്വലിച്ചു സുഷുമ്നാനാഡിയില്‍ കൂടി ശ്രുമധ്യത്തെ ലക്ഷ്യമാക്കി പ്രവഹി 
ക്കാന്‍ തുടങ്ങുന്നു. ബുദ്ധിതെളിഞ്ഞ ഏതൊരു സാധകനും ധ്യാനദശയില്‍ 
പ്രാണശക്തിയുടെ പ്രവാഹം അനുഭവിച്ചറിയാന്‍ കഴിയുന്നതാണ്‌. ചിത്തപ്ര 
സാദം കൊണ്ടു പ്രകാശം നിറഞ്ഞു പരന്ന ഹൃദയമദ്ധ്യത്തിലെ അതിസൂ 
ക്ഷ്മമായ സുഷുമ്നാനാഡിയില്‍ക്കൂടി പ്രാണശക്തി ശിരസ്സിനെ ലക്ഷ്യമാക്കി 
പ്രവഹിക്കുകയും ശാഖോപശാഖയായി ശരീരമെങ്ങും വ്യാപിച്ചിട്ടുള്ള മറ്റ 
നേകം നാഡികളിലേക്കു പരക്കുകയും ചെയ്യുമ്പോള്‍ സാധകനായ സത്യാ 
ന്വേഷി അത്യുജ്ജ്വലമായ ഒരനുഭൂതിയില്‍ മുഴുകുന്നു. ഈ അനുഭൂതിദശ 
യെയാണു ഒന്‍പതാം ശ്ലോകത്തില്‍ ഗുരുദേവന്‍ വിവരിക്കുന്നത്‌. 


9 ഇരുപുറവും വരുമാറവസ്ഥയെപ്പു- 
ത്തൊരു കൊടിവന്നു പടര്‍ന്നുയര്‍ന്നുമേവും- 
തരുവിനടിക്കു തപസ്സുചെയ്തു വാഴും- 
നരനു വരാ നരകം നിനച്ചിടേണം. 
ഇരുപുറവും - ഇരുഭാഗത്തും; വരുമാറവസ്ഥയെ - പരന്നുതെളിയുമാ 
റുള്ള അനുഭവത്തോടുകൂടി, അഥവാ തെളിഞ്ഞു ആറ്‌ അവസ്ഥാവിശേഷ 


ആത്മോപദേശശതകം 567 


ങ്ങളെ ഉളവാക്കിക്കൊണ്ട്‌; പൂത്തൊരുകൊടിവന്ന്‌ - പൂവു നിറഞ്ഞതുപോലെ 

പ്രകാശമേന്തിയ കുണ്ഡലിനീലത ഉയര്‍ന്ന്‌; പടര്‍ന്നുയര്‍ന്നുമേവും - പരന്നു 

പ്രസരിച്ചനുഭവപ്പെടുന്ന: തരുവിനടിക്ക്‌ - സുഷുമ്നാ നാഡിയാകുന്ന മരത്തി 

നുചുവട്ടില്‍; തപസു ചെയ്തുവാഴും - മനസിനെ ഏകാഗ്രപ്പെടുത്തിക്കഴിയുന്ന; 

നരന്‍ - സത്യാന്വേഷിയായ മനുഷ്യന്‌; വരാ നരകം - ഒരിക്കലും ദുഃഖിക്കേ 

ണ്ടിവരുന്നില്ല; നിനച്ചിടേണം - ആലോചിച്ചുറയ്ക്കണം. 

ഇരുഭാഗത്തും പരന്നുതെളിയുമാറുള്ള അഥവാ തെളിഞ്ഞ്‌ ആറ്‌ അവ 

സ്ഥാവിശേഷങ്ങളെ ഉളവാക്കികൊണ്ട്‌ പൂവുനിറഞ്ഞതുപോലെ പ്രകാശമേ 
ന്തിയ കുണ്ഡലിനീലത ഉയര്‍ന്നുപരന്നു പ്രസരിച്ചനുഭവപ്പെടുന്ന സുഷുമ്നാ 
നാഡിയാകുന്ന മരത്തിനു ചുവട്ടില്‍ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി കഴിഞ്ഞു 
കൂടുന്ന സത്യാന്വേഷിയായ മനുഷ്യന്‍ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരുന്നില്ല; 
ആലോചിച്ചുറയ്ക്കണം. 


വരാ നരകം നിനച്ചിടേണം 


ഒറ്റനോട്ടത്തില്‍ ഈ പദ്യത്തിനിങ്ങനെ അര്‍ഥംതോന്നാം. പൂക്കളെ 
ക്കൊണ്ടു നിറഞ്ഞ ഒരു വള്ളിചുറ്റി ഇരുപുറവും പടര്‍ന്നുപന്തലിച്ചു നില്‍ക്കുന്ന 
ഒരു വൃക്ഷത്തിന്റെ ചുവട്ടില്‍ തപസുചെയ്തു കഴിഞ്ഞുകൂടുന്ന മനുഷ്യനു 
നരകാനുഭൂതിയുണ്ടാകുന്നതല്ല. സന്ന്യാസജീവിതം മനുഷ്യനെ നരകാനുഭൂ 
തിയിൽ നിന്നും രക്ഷിക്കുമെന്നു താത്പര്യം. എന്നാല്‍ കുറേക്കൂടി സൂക്ഷ്മ 
മായ അര്‍ഥ്രഗഹണത്തിനു ശ്രമിക്കുമ്പോഴാണു ചിത്ത പ്രസാദലാഭത്തെത്തു 
ടര്‍ന്നുണ്ടാകുന്ന സാധകന്റെ ഉജ്ജ്വലമായ ഒരാത്മാനുഭൂതിദശയാണീ പദ്യ 
ത്തിലെ പ്രതിപാദ്യമെന്നു മനസിലാകുന്നത്‌. തരു എന്ന പദംകൊണ്ട്‌ 
സുഷുമ്നാ നാഡിയെയാണിവിടെ അര്‍ഥമാക്കുന്നത്‌. ശരീരത്തിന്റെ അധോ 
ഭാഗത്തില്‍ സ്ഥിതിചെയ്യുന്ന മൂലാധാരം മുതല്‍ ശ്രൂമധ്യത്തിലുള്ള ആജ്ഞാ 
ച്ക്രം വരെ ശരീരമധ്യത്തില്‍ക്കൂടി നീണ്ടുയര്‍ന്ന നില്‍ക്കുന്ന ഒരു നാഡി 
യാണു സുഷുമ്ന, ഒരു വൃക്ഷത്തിലെ ശാഖോപശാഖകള്‍പോലെ സുഷു 
മ്നയുടെ പിരിവുകളായി ഒട്ടനേകം ചെറുനാഡികള്‍ ദേഹത്തിന്റെ ഇരുഭാഗ 
ങ്ങളെയും മൂടിനില്‍ക്കുന്നു. “കൊടി” എന്ന പദത്തിനു വള്ളി എന്നര്‍ഥം. 
സുഷുമ്നാ വൃക്ഷത്തില്‍ പടരുന്ന വള്ളിയാണു കുണ്ഡലിനീ പ്രാണന്‍. മുലാ 
ധാരത്തില്‍ നിന്നും ഉണര്‍ന്നു പ്രസരിക്കാന്‍ തുടങ്ങുന്ന കുണ്ഡലിനീ പ്രാണന്‍ 
സുഷുമ്ന വഴി മേല്‍പോട്ടുയരുന്നു. സുഷുമ്നയുടെ ഇരു പുറവുമുള്ള നാഡി 
കളിലും വ്യാപിക്കുന്നു. അതുകൊണ്ടാണു കുണ്ഡലിനീ പ്രാണപ്രസരത്തില്‍ 
“ഇരുപുറവും വരുമാറവസ്ഥ” ഈ തരുവിനു വന്നുചേരുന്നത്‌. അതുപോലെ 
സുഷുമ്നാതരുവില്‍ കുണ്ഡലിനിക്കു വിശ്രമിക്കുവാനുള്ള ആറു സ്ഥാനങ്ങ 
ളുണ്ട്‌. ഇവയാണ്‌ മുലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, 
വിശുദ്ധി, ആജ്ഞ എന്നു പ്രസിദ്ധങ്ങളായിത്തീര്‍ന്നിട്ടുള്ള ഷഡാധാരങ്ങള്‍. 
ഇവയിലോരോന്നിലും വിശ്രമിച്ചു വിശ്രമിച്ചു വിവിധാനുഭവങ്ങള്‍ ഉളവാക്കി 
ക്കൊണ്ടാണു കുണ്ഡലിനി മുകളിലേയ്ക്കു പ്രസരിക്കുന്നത്‌. ഇതു വെളിപ്പെ 
ടുത്താനാണ്‌ “ഇരുപുറവും വരും ആറവസ്ഥ്‌ എന്നു പദം പിരിച്ചും അര്‍ഥം 
പറഞ്ഞിരിക്കുന്നത്‌. സുഷുമ്നാ നാഡിയില്‍ പ്രാണശക്തി പ്രവേശിച്ച്‌ സര്‍വ്ര്ര 


568 ശ്രീനാരായണ ഗുരുദേവക്ൃത്ികള്‍ സന്ധുര്‍ണവ്്യാഖ്യാനം - ഭാഗം / 





വ്യാപിക്കുന്നതോടെ ദേഹാന്തര്‍ഭാഗം പ്രകാശംകൊണ്ടു നിറയുന്നു. അതു 
കൊണ്ടാണിതിനെ പൂത്തൊരു കൊടിയെന്നു പറഞ്ഞിരിക്കുന്നത്‌. കുണ്ഡലിനീ 
പ്രാണപ്രസരത്തിന്റെ വിശദാംശങ്ങള്‍ ഗുരുദേവന്റെ കുണ്ഡലിനിച്ചാട്ടു പഠിച്ചു 
ധരിക്കേണ്ടതാണ്‌. സുഷുമ്നയില്‍ തപസുചെയ്തു വാഴുകയെന്നുവച്ചാല്‍ 
പ്രാണപ്രസരത്തോടെ തെളിയുന്ന ്രഹ്മബോധത്തില്‍ മനസിനെ ഏകാഗ്ര 
പ്പെടുത്തി ര്രഹ്മനിഷ്ഠനായിക്കഴിയുക എന്നാണര്‍ഥം. സുഷുമ്നയിലും 
അതിന്റെ അസംഖ്യം ഉപനാഡികളിലും പ്രാണശക്തി നിറഞ്ഞു പരന്നു ഉജ്ജ്വ 
ലമായ പ്രകാശം പരത്തി നില്‍ക്കുമ്പോള്‍ തെളിയുന്ന ്രഹ്മബോധത്തില്‍ 
മനസ്‌ ഉറപ്പിച്ചു കഴിഞ്ഞു കൂടുന്ന മനുഷ്യനു പാപഭയം ഒരിക്കലും ഉണ്ടാകു 
ന്നതല്ല. തപസ്‌ ബുദ്ധിയുടെ ഏകാഗ്രമായ ബ്രഹ്മനിഷ്ഠയാണ്‌. ശങ്കരഭഗവ 
ത്പാദര്‍ പറയുന്നതു നോക്കുക: 


മനസശ്തേന്രിയാണ്ാംച 
ഐക്യം പരമംതപഃ 


മനസിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രമായ ്രഹ്മനിഷ്ഠയാണ്‌ 
ഏറ്റവും വലിയ തപസ്‌. 


സാധനാനുഷ്ഠാനങ്ങളും അനുഭൂതിദശകളും ക്രമമായി വിവരിക്കുന്ന 
ഈ സന്ദര്‍ഭത്തില്‍ പ്രസ്തുത പദ്യത്തിനു മേല്‍ നല്‍കിയ അര്‍ഥമാണ്‌ 
അത്യന്തം സന്ദര്‍ഭോചിതമായി തോന്നുന്നത്‌. എന്നാല്‍ മറ്റു ചിലര്‍ ഈ പദ്യ 
ത്തിലെ “തരു” പ്രപഞ്ചമാണെന്നും വേദമാണെന്നും ഒക്കെ അര്‍ഥകല്പന 
ചെയ്തു കാണുന്നു. പ്രപഞ്ചവൃക്ഷത്തില്‍ പടരുന്ന കൊടിയാണു മായ. ആറ 
വസ്ഥകളാണ്‌ ജനനം, സ്ഥിതി, വര്‍ധനം, പരിണാമം, ക്ഷയം, നാശം എന്നീ 
ഷഡ്വികാരങ്ങള്‍. ഇങ്ങനെയുള്ള പ്രപഞ്ചത്തില്‍ സത്യാന്വേഷിയായി തപ 
സിലേര്‍പ്പടുന്ന മനുഷ്യനു നരകം അനുഭവിക്കേണ്ടി വരുന്നില്ല. ഇവിടെ 
സൃഷ്ടിയും പ്രളയവുമാണ്‌ പ്രപഞ്ചവൃക്ഷത്തിന്റെ ഇരുപുറങ്ങള്‍. വേദമാണു 
വൃക്ഷമെന്നര്‍ഥം പറയുന്നവര്‍ക്ക്‌ കര്‍മകാണ്ഡവും ജ്ഞാനകാണ്ഡവുമാണ്‌ 
ഇരുപുറങ്ങള്‍. (്രഹ്മവിദ്യയാണു വേദവൃക്ഷത്തെ ചുറ്റിപ്പടരുന്ന കൊടി. ശിക്ഷ, 
വ്യാകരണം, ഛന്ദസ്‌, നിരുക്തം, ജ്യോതിഷം, കല്പം എന്നീ ഷഡംഗങ്ങളാണ്‌ 
ആറവസ്ഥകള്‍, ഇങ്ങനെയുള്ള വേദവ്യക്ഷത്തെ സമാശ്രയിച്ചു സത്യബുദ്ധി 
യോടെ തപസിലേര്‍പ്പെടുന്നവനു ദുഃഖിക്കേണ്ടി വരുന്നില്ല. പ്രപഞ്ചവൃക്ഷ 
ത്തില്‍ മായയും വേദപഠനത്തില്‍ ബ്രഹ്മവിദ്യയും ഉളവാക്കുന്ന വിവിധാനുഭ 
വങ്ങളാണ്‌ രണ്ടിടത്തും വള്ളിയിലെ പൂക്കള്‍. ഈ അര്‍ഥങ്ങളും പദൃത്തിനു 
യോജിപ്പിക്കാന്‍ കഴിയുമെങ്കിലും പ്രസ്തുതമായ സാധനാനുഭവ ക്രമങ്ങളു 
മായി ഇവയെ ബന്ധിപ്പിക്കുക പ്രയാസമാണെന്നു കാണേണ്ടതാണ്‌. 


അനുഭവ്രകമവിശകലനം 


സത്യാന്വേഷിയുടെ ഉള്ളില്‍ പ്രാണശക്തിയുടെ ആവിര്‍ഭാവവും 
വളര്‍ച്ചയും വിവിധങ്ങളായ അനുഭൂതിഘട്ടങ്ങളെ വ്യക്തമാക്കുന്നവയാണ്‌. ഈ 
അനുഭൂതിദശകളെല്ലാം ജീവാത്മാവിന്റെ വികാസദശകളായി മാത്രമേ കണ 


തആആത്മോപചദേശശതകം 569 
ക്കാക്കാവു. കാരണം ഇവിടെയെല്ലാം ഞാന്‍, ഞാന്‍ എന്ന ബോധം വേര്‍തി 
രിഞ്ഞു നിന്നുകൊണ്ടാണ്‌ അനുഭൂതിയെ ആസ്വദിക്കുന്നത്‌. ജീവാത്മാവിന്റെ 
വികാസദശയുടെ പാരമ്യമാണ്‌ ഗുരുദേവന്‍ പതിമുന്നാം ശ്ലോകത്തില്‍ പ്രസ്താ 
വിക്കുന്ന “കേവലത്തിന്‍ മഹിമ”. ഞാന്‍ എന്ന അഹംബോധമാണു കേവലം. 
അതിന്റെ വികാസത്തിന്റെ പരമകാഷ്ഠയാണ്‌ “കേവലത്തിന്‍ മഹിമ.” പ്രാണ 
ശരീരിയായി നിന്നുകൊണ്ട്‌ അഹംബോധം എല്ലാം താന്‍തന്നെയാണെന്നു 
ഉത്കടമായി അനുഭവിക്കുന്ന സാക്ഷാത്കാര ദശയാണിത്‌. സാംഖ്യതത്ത്വ 
ജ്ഞാനികള്‍ ഈ സാക്ഷാത്കാരദശയെ മഹത്തത്ത്വമെന്നും കഠോപനിഷത്ത്‌ 
“മഹാന്‍ ആത്മാ” എന്നും വിളിക്കുന്നു. സത്ത്വബുദ്ധി, പ്രജാപതി എന്നൊക്കെ 
മറ്റു പലയിടങ്ങളിലും ഈ സാക്ഷാത്കാരദശയ്ക്കു പേരുകള്‍ നല്‍കപ്പെട്ടി 
ട്ടുണ്ട്‌. പതിമൂന്നാം ശ്ലോകത്തിലെ “കേവലത്തിന്‍ മഹിമ” എന്നിടത്തെ “മഹിമ” 
ശബ്ദം സാംഖ്യന്മാരുടെയും ഉപനിഷത്തിന്റെയും നാമകരണത്തെ അനുസ്മ 
രിപ്പിക്കുന്നു. സൃഷ്ടിക്കായി പ്രകൃതിയെ അംഗീകരിക്കുന്ന പുരുഷനിലെ 
വ്യക്തമായ ആദ്യ വിവര്‍ത്തമാണ്‌ “കേവലത്തിന്‍ മഹിമ”. അതുകൊണ്ടുതന്നെ 
ഈ മഹാനാത്മാവും സൃഷ്ടിമണ്ഡലത്തിനുള്ളില്‍ നില്‍ക്കുന്ന പ്രതിഭാസ 
മാണെന്നു വന്നു കൂടുന്നു. ഈ അനുഭൂതിദശയില്‍ സര്‍വ പ്രപഞ്ചവും താനാ 
ണെന്നനുഭവിച്ചു നില്‍ക്കുന്ന പ്രാണശരീരിയായ അഹത്തിന്റെ മഹിമയെയും 
നിരോധിച്ചാല്‍ മാത്രമേ ഉപാധിരഹിതമായ സദസത്‌ പ്രതീതിയറ്റ അദ്വയാ 
ത്മതത്ത്വം പ്രകാശിക്കുകയുള്ളു. അതുകൊണ്ടാണ്‌ പതിമുന്നാം ശ്ലോകത്തില്‍ 
കേവലത്തില്‍ മഹിമയറ്റു മഹസ്സിലാണിടേണം എന്നു ഗുരുദേവന്‍ പ്രഖ്യാപി 
ച്ചിരിക്കുന്നത്‌. 

ജീവാത്മാവിന്റെ ഈ വികാസപരിണാമം പൂര്‍ണമായും മനസിലാക 
ണമെങ്കില്‍ ജീവാത്മാവിന്റെ സ്വരൂപമെന്താണെന്നും തുടക്കമെവിടെയാ 
ണെന്നും ധരിക്കേണ്ടിയിരിക്കുന്നു. വേദാന്തപഠനത്തിനത്യന്തം ഉപകരിക്കുന്ന 
തത്ത്വനിര്‍ണയം നമുക്കു കഠോപനിഷത്തില്‍ കാണാന്‍ കഴിയും. അതിപ്ര 
കാരമാണ്‌. 


ഇന്ദ്രിയേഭ്യഃപരാഹ്യര്‍ത്ഥാ അരിത്ഥേഭ്യശ്ചപരം മനഃ 
മനസസ്തുപരാബ്ുദ്ധിര്‍ബ്ുുദ്ധേരാത്മാ മഹാന്‍ പരഃ 
മഹതഃപരമവ്യക്തമവ്യക്താത്പുരുഷഴഃ പരഃ 
പുരുഷാന്നപരംകിഞ്ചിത്‌ സാ കാഷ്ഠാ സാ പരാഗതിഃ 


കോ. 3-10, 77 


ഇന്ദ്രിയങ്ങള്‍ക്കുപരി അര്‍ഥങ്ങള്‍, അര്‍ഥങ്ങള്‍ക്കപ്പുറം, മനസ്‌, മനസി 
നുമേല്‍ ബുദ്ധി, ബുദ്ധിക്കുമപ്പുറം മഹാനാത്മാ, മഹാനാത്മാവിനുപരി അവ്യ 
ക്തം, അവ്യക്തത്തിനും മേല്‍ പുരുഷന്‍. പുരുഷനപ്പുറം ഒന്നും തന്നെയില്ല. 
അതാണതിര്‍; അതു തന്നെയാണ്‌ പരമഗതി. അതിസൂക്ഷ്മമായ ഒരു തത്ത്വ 
വിശകലനമാണ്‌ ഈ മന്ത്രത്തില്‍ കാണുന്നത്‌. അന്തര്‍മുഖനായി തന്റെ ഉള്ളില്‍ 
സത്യത്തെ അന്വേഷിക്കുന്ന ഒരു സാധകനു വെളിപ്പെടുന്നവയാണിവ. സകല 


570 ശ്രീനാരായണ ഗുരുദേവക്യത?കശി സനമ്ധ്ുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 
പ്രപഞ്ചാനുഭൂതിയുമുളവാക്കുന്ന ആദ്യഘടകങ്ങള്‍ ഇന്ദ്രിയങ്ങളാണെന്നു 
കാണാന്‍ ആര്‍ക്കും പ്രയാസമില്ല. ഇന്ദ്രിയങ്ങള്‍ക്കു പിന്നില്‍ ശബ്ദസ്പര്‍ശ 
രൂപരസ്ഥന്ധങ്ങളെന്ന ഭൂതതന്മാത്രകള്‍. ഇവയാണ്‌ അര്‍ഥങ്ങള്‍. ഈ അര്‍ഥ 
ങ്ങളെ ഉള്‍ക്കൊണ്ടു സുഖിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന മനസ്സ്‌ അവ 
യുടെ പിന്നില്‍. സുഖദുഃഖങ്ങളില്‍ ഒട്ടൊരുവിരക്തി വന്ന്‌ സങ്കല്പങ്ങളെ 
ഈശ്വരോന്മുഖമാക്കിത്തീര്‍ത്താല്‍ പ്രസാദമേന്തി പ്രകാശിച്ചു തെളിയുന്ന 
ബുദ്ധി വെളിപ്പെടും. ആ ബുദ്ധിയെ സാധനകളില്‍ കൂടി സമന്വയിപ്പിച്ചു 
വളര്‍ത്തിയാല്‍ സര്‍വവും താന്‍തന്നെയെന്ന സാക്ഷാത്കാരദശയെ ഉളവാ 
ക്കുന്ന പ്രാണശരീരിയായ മഹാനാത്മാ അഥവാ കേവലത്തിന്‍ മഹിമ 
തെളിയും. ഇതും നിരോധിക്കപ്പെട്ടാല്‍ പ്രകാശമയമായ അവ്യക്താവസ്ഥ 
അഥവാ അവ്യാകൃതാകാശത്തിന്റെ സാക്ഷാത്കാരം. അതിഗംഭീരമായ ഒരു 
ശൂന്യതയുടെ അനുഭവമാണിതെന്നു തത്ത്വവേദികള്‍ പറയുന്നു. പുരുഷന്‍ 
സൃഷ്ടിക്കായി പ്രകൃതിയുടെ ആവരണമേന്തി മറഞ്ഞു നില്‍ക്കുന്ന അവസ്ഥ 
യാണിത്‌. ഇങ്ങനെ പ്രകൃതിയില്‍പ്പെട്ടു മറഞ്ഞു നില്‍ക്കുന്ന പുരുഷനെയാണ്‌ 
നിഷ്കൃഷ്ടമായി ഈശ്വരന്‍ എന്നു വേദാന്തികള്‍ വ്യവഹരിക്കുന്നത്‌. ഈ 
ശുനൃതയും ഭേദിക്കപ്പെടുമ്പോഴാണ്‌ സത്യസ്വരൂപനായ പുരുഷന്‍ ആദിത്യ 
തുല്യം പ്രകാശിച്ചു വിളങ്ങുന്നത്‌. ഇവിടെ സത്യാന്വേഷണം അവസാനിക്കു 
ന്നു. അദ്വയനായ ഈ പുരുഷനാണു പരമമായ സത്യം. 

പുരുഷന്‍ നിത്യനും നിര്‍വികാരനും ആനന്ദസ്വരുപനുമാണ്‌. പുരുഷ 
നില്‍നിന്നും ഉദയം ചെയ്യുന്ന മായാശക്തി അജ്ഞാനാവരണം സൃഷ്ടിക്കു 
ന്നതോടെ പുരുഷന്‍ ആ മറയില്‍ പ്രതിബിംബിക്കുന്നു. ഉദിച്ചു നില്‍ക്കുന്ന 
സൂര്യന്‍ പാത്രത്തില്‍ വെള്ളം വച്ചാല്‍ അതില്‍ പ്രതിബിംബിക്കുന്നതുപോലെ, 
മായയുടെ ആവരണവും പുരുഷന്റെ പ്രതിബിംബവും ചേര്‍ന്നാണു പിന്നെ 
സകലസൃഷ്ടി കര്‍മങ്ങളും നടത്തുന്നത്‌. വെള്ളത്തില്‍ സൂര്യന്റെ പ്രതി 
ബിംബം പതിച്ചാല്‍ അതില്‍നിന്നും ചൂടും വെളിച്ചവുമുള്‍ക്കൊണ്ട്‌ വെള്ളം 
അലകളായും പതയായും കുമിളകളായും പരിണമിക്കുന്നതു നാം കാണു 
ന്നുണ്ട്‌. പ്രതിബിംബം ഉള്‍ക്കൊണ്ടു നില്‍ക്കുന്ന വെള്ളത്തിനാണീ പരിണാമ 
ങ്ങള്‍. ഇവ പ്രതിബിംബമുളവാക്കിയ സാക്ഷാത്‌ സൂര്യനെ ലേശവും ബാധി 
ക്കുന്നില്ലെന്നു കാണാന്‍ പ്രയാസമില്ലല്ലോ. വെള്ളം വറ്റിയാല്‍ പ്രതിബിംബം 
സാക്ഷാത്‌ സൂര്യനില്‍ ലയിച്ചു രണ്ടും ഒന്നായിത്തീരുമെന്നുള്ളതും നിര്‍വി 
വാദമാണ്‌. പരമാത്മസൂര്യന്‍ മായാജലത്തില്‍ പ്രതിബിംബിക്കുമ്പോള്‍ പ്രപ 
ഞ്ചസൃഷ്ടിയുടെ ആദിഘടകമായ ഈശ്വരന്‍ ആവിര്‍ഭവിക്കുന്നു. ഈ ഈശ്വ 
രന്‍ തന്നെയാണ്‌ പുരാണങ്ങളില്‍ യോഗനിദ്രയില്‍ ആണ്ട വിഷ്ണുവായി 
ചിത്രീകരിക്കപ്പെടുന്നത്‌. അനന്തരം എല്ലാ പ്രപഞ്ചഘടകങ്ങളുടെ ബീജരൂപ 
ത്തിലുള്ള ആദ്യത്തെ മഹാചലനമുളവാകുന്നു. പ്രാണ്പര്പവാഹരുപത്തിലുള്ള 
ഈ മഹാചലനമാണു മഹത്തത്ത്വം അഥവാ കേവലത്തിന്‍ മഹിമ. അജ്ഞാന 
മറയില്‍ പ്രതിബിംബിക്കുന്ന പുരുഷതത്ത്വമാണ്‌ അഹന്ത അഥവാ “ഞാന്‍” 
എന്ന ബോധം. വ്യക്തിക്കു ഗാഡനിദ്രയിലെന്നപോലെ ഈശ്വരനില്‍ ഈ 
അഹന്ത ആവരണത്തിനുള്ളില്‍ പ്രകടമാകാതെ മറഞ്ഞിരിക്കുന്നു. അതുകൊ 


ആമത്മാചദേശശതകം 571 





ണ്ടാണ്‌ വിഷ്ണു യോഗനിദ്രയില്‍ സ്ഥിതിചെയ്യുന്നതായി കല്‍പ്പിച്ചിരിക്കുന്നത്‌. 
ആദ്യ ചലനമായ മഹത്തത്ത്വം ആവിര്‍ഭവിക്കുന്നതോടെ പുരുഷപ്രതി 
ബിംബമായ അഹങ്കാരം പ്രസ്പഷ്ടമാകുന്നു. പക്ഷെ സര്‍വവും താന്‍തന്നെ 
യെന്ന അനുഭുതിയോടുകൂടി മഹത്തായ അഹന്തയായതുകൊണ്ടാണിതിനെ 
“മഹാനാത്മാ” എന്നുപനിഷത്തു ഘോഷിക്കുന്നത്‌. ഇതു വീണ്ടും ചലിച്ച്‌ 
ശബ്ദസ്പര്‍ശരൂപരസഗന്ധങ്ങളെന്ന ഭൂതതന്മാത്രകളെ ഉളവാക്കി സങ്കല്പ 
രൂപത്തിലുള്ള സൂക്ഷ്മ ശരീരങ്ങള്‍ക്കു രൂപം കൊടുക്കുന്നു. വെള്ളത്തിനു 
പരി പത നിറയുന്നതുപോലെ അങ്ങനെ ഒരു പ്രാപഞ്ചികമനസ്സു രൂപം 
കൊള്ളുന്നു. ഇതാണു പുരാണങ്ങളിലെ ബ്രഹ്മാവ്‌. വിഷ്ണുവിന്റെ പൊക്കി 
ളില്‍ നിന്നുണ്ടാകുന്ന താമരയാണ്‌ മഹത്തത്ത്വം. അതിലാണ്‌ ബ്രഹ്മാവ്‌ 
ആവിര്‍ഭവിക്കുന്നത്‌. പതയുടെ മുകളില്‍ കുമിളകളെന്നപോലെ വേര്‍തിരിഞ്ഞു 
വേര്‍തിരിഞ്ഞ്‌ ഈ പ്രാപഞ്ചികമനസ്സില്‍ രൂപംകൊള്ളുന്നവയാണ്‌ പ്രപഞ്ച 
ത്തില്‍ കാണുന്ന സകല ശരീരങ്ങളും. സരയൂഥഘടകങ്ങളുള്‍പ്പെടെ പ്രപ 
ഞ്ചത്തിലുള്ള എല്ലാ പ്രതിഭാസങ്ങളും ഇങ്ങനെയുണ്ടായവയാണ്‌. വെള്ളത്തില്‍ 
കണ്ട സൂര്യ പ്രതിബിംബത്തിന്റെ പ്രകാശവും ചൂടും അലയിലും കുമിളയി 
ലുമെല്ലാം പകര്‍ന്നു കിട്ടുന്നതുപോലെ മായാജലത്തില്‍ പ്രതിബിംബിച്ചു മഹ 
ത്തത്ത്വമായി രൂപംകൊണ്ട പുരുഷന്‍ ഉപര്യുപരി ആവിര്‍ഭവിക്കുന്ന എല്ലാ 
ഘടകങ്ങളിലും ഞാന്‍, ഞാന്‍ എന്ന അനുഭവത്തോടുകൂടി പകര്‍ന്നു 
നില്‍ക്കുന്നു എന്നു കാണാന്‍ പ്രയാസമില്ലല്ലോ. ഈ “ഞാന്‍” തന്നെയാണു 
ജീവന്‍. കുമിളയും പതയും അലയും ഒന്നൊന്നായി അപ്രത്യക്ഷമായാല്‍ അവ 
യിലൊക്കെ പകര്‍ന്നുനിന്ന സുര്യപ്രതിബിംബം വികസിച്ചു നിശ്ചലജലത്തില്‍ 
പൂര്‍ണവികാസം പ്രാപിച്ചു ജലവും വറ്റുന്നതോടു കൂടി സാക്ഷാത്സൂര്യനില്‍ 
ലയിച്ച്‌ അതുമായി അദ്വയാവസ്ഥയെ പ്രാപിക്കുമെന്നും കാണാന്‍ വിഷമമില്ല. 
അതുപോലെ മനസും ബുദ്ധിയും മഹത്തത്ത്വവുമൊക്കെ അപ്രത്യക്ഷമായാല്‍ 
അഹംബോധം വികസിച്ച്‌ അജ്ഞാനാവരണത്തില്‍ നിശ്ചലതയെ പ്രാപിക്കു 
മെന്നും ആവരണം നീങ്ങിയാല്‍ പുരുഷനുമായി ഏകീഭവിച്ച്‌ അദ്വയമായി 
ത്തീരുമെന്നും കാണേണ്ടതാണ്‌. അഹന്തയുടെ ഈ സങ്കോചവികാസപരി 
ണാമങ്ങള്‍ സൂക്ഷ്മമായി ധരിച്ചാല്‍ മാത്രമേ ആത്മോപദേശശതകത്തിലെ 
പത്തു മുതല്‍ പതിമുന്നുവരെയുള്ള ശ്ലോകങ്ങള്‍ വ്യക്തമായി മനസ്സിലാക്കാന്‍ 
കഴിയൂ. 


സങ്കല്പരുപത്തിലുള്ള മനസ്സിന്റെ ഉത്ഭവസ്ഥാനം ഒരിരുണ്ട ആവരണ 
മാണെന്ന്‌ അനുഭവം തെളിയിക്കുന്നു. നാം ഉറങ്ങുമ്പോള്‍ സങ്കല്പങ്ങള്‍ 
ലയിച്ച്‌ ഇരുട്ടായിത്തീരുന്നു. ഉണരുമ്പോള്‍ ആ ഇരുട്ടില്‍ നിന്നും സങ്കല്പ 
ങ്ങള്‍ വീണ്ടും ഉയരുന്നു. ഉറക്കത്തില്‍ വ്യക്തികള്‍ അനുഭവിക്കുന്ന ആവര 
ണം, വാസനകള്‍ ലയിച്ചു കിടക്കുന്ന ഇടമായതുകൊണ്ട്‌ തമോഗുണ പ്രധാ 
നമാണ്‌. ഉറങ്ങുമ്പോള്‍ ഒരിരുട്ടും അതില്‍ മറഞ്ഞിരിക്കുന്ന “ഞാനും” മാത്ര 
മാണുള്ളത്‌. പ്രഭാതത്തില്‍ “ഞാന്‍” ഉണര്‍ന്നു വരുന്നതുകൊണ്ടു തന്നെ 
“ഞാന്‍” ഉറക്കത്തില്‍ ഇരുട്ടില്‍ മറഞ്ഞിരുന്നുവെന്നു സ്പഷ്ടം. അപ്പോള്‍ 
അജ്ഞാനത്തിന്റെ ഇരുട്ടും കൊണ്ടാണു നാം എല്ലാവരും പ്രാപഞ്ചിക വ്യവ 


572 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


ഹാരങ്ങളിലേക്കു കടക്കുന്നത്‌. ചുരുക്കത്തില്‍ പ്രപഞ്ചവ്യവഹാരങ്ങളില്‍ മുഴു 
കിയിരിക്കുന്നവര്‍ സ്വയം ഇരുട്ടിലാണ്‌. അതുകൊണ്ട്‌ ആര്‍ക്കും സ്വന്തം സ്ഥിതി 
മറ്റുള്ളവര്‍ക്കു പറഞ്ഞു കൊടുക്കാന്‍ കഴിയാത്ത അന്ധരാണു പ്രാപഞ്ചികര്‍. 
ഇക്കാര്യമാണു ഗുരുദേവന്‍ സുന്ദരമായി പത്താം ശ്ലോകത്തില്‍ പ്രതിപാദി 
ക്കുന്നത്‌. 


10 “ഇരുളിലിരിപ്പവനാരു? ചൊല്ക നീ”യെ- 
ന്നൊരുവനുരപ്പതു കേട്ടു താനുമേവം 
അറിവതിനായവനോടു “നീയുമാരെ” 
ന്നരുളുമിതിന്‍പ്രതിവാകൃമേകമാകും. 
ഇരുളില്‍ ഇരിപ്പവന്‍ - അജ്ഞാനമാകുന്ന ഇരുട്ടില്‍ മറഞ്ഞിരിക്കുന്ന; 
നീ ആര്‍ - നീ ആരാണ്‌; ചൊൽക - പറയുക; എന്നു - എന്നിങ്ങനെ; ഒരു 
വന്‍ ഉരപ്പതു കേട്ട്‌ - ഒരാള്‍ ചോദിക്കുന്നതു കേട്ട്‌; താനും - ഉത്തരം പറയേ 
ണ്ടയാളും; ഏവം - അതുപോലെ; അവനോട്‌ - ചോദ്യം ചോദിച്ചയാളിനോട്‌; 
അറിവതിനായി - അയാളാരെന്നറിയാനായി; നീയുമാര്‍ - നീയാരാണ്‌; 
എന്നരുളും - എന്നിങ്ങനെ തിരിച്ചു ചോദിക്കും; ഇതിന്‍ - ഈ രണ്ടു ചോദ്യ 
ത്തിനുമുള്ള; പ്രതിവാക്യം - ഉത്തരം; ഏകമാകും - ഒന്നുതന്നെയാണ്‌. 
“അജ്ഞാനമാകുന്ന ഇരുട്ടില്‍ മറഞ്ഞിരിക്കുന്ന നീയാരാണ്‌? പറയുക” 
എന്നിങ്ങനെ ഒരാള്‍ ചോദിക്കുന്നതുകേട്ട്‌ ഉത്തരം പറയേണ്ടയാളും അതു 
പോലെ ചോദ്യം ചോദിച്ചയാളിനോട്‌ അയാളാരെന്നറിയാനായി “നീയാര്‌?” 
എന്നിങ്ങനെ തിരിച്ചു ചോദിക്കും. ഈ രണ്ടു ചോദ്യത്തിനുമുള്ള ഉത്തരം 
ഒന്നുതന്നെയാണ്‌. 


പ്രതിവാക്യമേകമാകും 


ഇരുളില്‍ ഇരിക്കുന്നവരാണ്‌ പ്രാപഞ്ചികന്മാര്‍. അജ്ഞതയുടെ സന്താ 
നങ്ങള്‍. അവര്‍ക്കു സ്വസ്വരൂപത്തെക്കുറിച്ചു യാതൊരറിവുമില്ല. അന്ധരായ 
ലോകര്‍ “നീയാര്‍ ? നീയാര്‍ ? എന്നു പരസ്പരം ചോദിച്ചു കഴിയുന്നു. 
ആര്‍ക്കും വ്യക്തമായി ഈ ചോദ്യത്തിനുത്തരം പറയാനും കഴിയുന്നില്ല. മനു 
ഷ്യര്‍ താനല്ലാത്ത എല്ലാറ്റിനെയും അറിയാന്‍ ശ്രമിക്കുന്നു. തന്നെക്കുറിച്ചു 
മാത്രം അവന്‍ അന്വേഷിക്കുന്നില്ല. “നീയാര?' എന്ന ചോദ്യമല്ലാതെ “ഞാനാര്‍ 
"എന്ന ചോദ്യം സ്വയം ചോദിക്കുന്നില്ലെന്നു ചുരുക്കം. “ഞാനാര്‌” എന്ന 
ചോദ്യത്തിനുത്തരം കിട്ടിയാല്‍ “നീയാര്‌?” എന്ന ചോദ്യത്തിനും ഉത്തരം കിട്ടും. 
രണ്ടു ചോദ്യങ്ങളുടെയും ഉത്തരം ഒന്നുതന്നെ. അതാണ്‌ “നീയും ഞാനും 
ഒരേ ബോധവസ്തു തന്നെ” എന്ന ഉത്തരം. സ്വയമറിയാത്തവന്‍ ലോകത്തെ 
യറിയാന്‍ ശ്രമിക്കുന്നതു കുരുടന്‍ വെളിച്ചം കാണാന്‍ ശ്രമിക്കുന്നതുപോലെയാ 
ണ്‌. ഉപനിഷത്ത്‌ ഈ ആശയം ഇങ്ങനെ വ്യക്തമാക്കുന്നു: 


അവിദ്യായാമന്തരേ വര്‍ത്തമാന്നാഃ 

സ്വയം ധീരാഃ പണ്ഡിതം മന്യമാന്നാഃ 

ദംരദമ്യമാണാഃ പരിയന്തിമുരവ്ദാഃ 

അന്ധേമ൭നവ നീയമാനായഥാന്ധാഃ ക൦ോ.ഉ. 2-5 


ആത്മോപദേശശതകം 573 





അജ്ഞാനത്തില്‍പ്പെട്ടുഴലുന്നവര്‍ സ്വയം ധീരന്മാരും പണ്ഡിതന്മാരുമാ 
ണെന്നു വെറുതേ അഭിമാനിക്കുന്നു. പല വ്രകഗതികളും അംഗീകരിച്ച്‌ 
അത്തരം മൂഡന്മാര്‍ ചുറ്റിത്തിരിഞ്ഞ്‌ ക്ലേശിക്കുന്നു. കുരുടന്മാരാല്‍ നയിക്ക 
പ്പെടുന്ന കുരുടന്മാര്‍ക്കു തുല്യമാണിവരുടെ സ്ഥിതി. 

“നീയാര്‌? നീയാര്‌?” എന്ന ചോദ്യത്തിനുത്തരം ഒന്നേയുള്ളൂ എന്നു 
പ്രസ്താവിച്ചുവല്ലോ. എന്താണാ ഉത്തരം? ഇതാണടുത്ത പദ്യത്തിലെ പ്രതി 
പാദ്യം. ഉത്തരമൊന്നേയുളളൂവെങ്കില്‍ ഇവിടെ പലതെന്തുകൊണ്ടു കാണുന്നു? 
ഇക്കാര്യവും ഇവിടെത്തന്നെ പ്രതിപാദിക്കുന്നു. 


11 “അഹമഹമെന്നരുളുന്നതൊക്കെയാരാ- 
യുകിലകമേ പലതല്ലതേകമാകും; 
അകലുമഹന്തയനേകമാകയാലീ 
തുകയിലഹംപൊരുളും തുടര്‍ന്നിടുന്നു. 
അകമേ - അന്തര്‍മ്മുഖമായി ഏകാഗ്രപ്പെട്ട്‌, ആരായുകില്‍ - സത്യം 
അന്വേഷിച്ചറിഞ്ഞാല്‍; “അഹമഹമെന്നരുളുന്നതൊക്കെ - ഞാന്‍, ഞാന്‍ എന്നി 
ങ്ങനെ എല്ലാരിലും പ്രകടമാകുന്ന അനുഭവം; പലതല്ല - അനേകമല്ല; അതേ 
കമാകും - അത്‌ ഒരേ ബോധവസ്തുതന്നെയെന്നു തെളിയും; അകലും 
അഹന്ത - സത്യാനുഭവത്തോടെ ഇല്ലാതായി മറയുന്ന ഈ ജീവാത്മഭാവം; 
അനേകമാകയാല്‍ -- ഉപാധിഭേദമനുസരിച്ചു പലതായി വേര്‍തിരിയുന്നതു 
കൊണ്ട്‌; അഹം പൊരുളും - ഈ ജീവാത്മാവിന്റെ തത്ത്വമായി വിളങ്ങുന്ന 
സത്യവും; ഈ തുകയില്‍ തുടര്‍ന്നിടുന്നു - ഈ വിധം അനേകമായി വേര്‍തി 
രിഞ്ഞപോലെ കാണാനിടവരുന്നു. 
അന്തര്‍മ്മുഖമായി ഏകാഗ്രപ്പെട്ട്‌ സത്യം അന്വേഷിച്ചറിഞ്ഞാല്‍ ഞാന്‍, 
ഞാന്‍ എന്നിങ്ങനെ എല്ലാവരിലും പ്രകടമാകുന്ന അനുഭവം അനേകമല്ല; 
അത്‌ ഒരേ ബോധവസ്തു തന്നെയെന്നു തെളിയും. സത്യാനുഭവത്തോടെ 
ഇല്ലാതായിമറയുന്ന ഈ ജീവാത്മഭാവം ഉപാധിഭേദമനുസരിച്ചു പലതായി 
വേര്‍തിരിയുന്നതുകൊണ്ട്‌ ഈ ജീവാത്മാവിന്റെ തത്ത്വമായി വിളങ്ങുന്ന സത്യ 
വും ഈ വിധം അനേകമായി വേര്‍തിരിഞ്ഞപോലെ കാണാനിടവരുന്നു. 


അകലുമഹന്ത 


(൯-ാം പദ്യത്തിന്റെ മുഖവുര ഒന്നുകൂടി വായിച്ചു നോക്കുക.) അന്വേ 
ഷിച്ചു ചെന്നാല്‍ എല്ലാവരിലും അനുഭവപ്പെടുന്ന ഞാന്‍, ഞാന്‍ എന്ന ബോധം 
ഒന്നുതന്നെയാണെന്നു ബോധ്യമാകും. ജലത്തിലെ സൂര്യപ്രതിബിംബം കുമി 
കളില്‍ പകര്‍ന്നു: കിട്ടുന്നതുപോലെ അജ്ഞാനാവരണത്തില്‍ ഉണ്ടായ പര 
മാത്മ പ്രതിബിംബം തന്നെയാണ്‌ വ്യക്തിബുദ്ധികളില്‍ ഞാന്‍, ഞാന്‍ എന്നി 
ങ്ങനെ ജീവാത്മസ്വരൂപമായി പ്രകടമാകുന്നത്‌. പ്രതിബിംബത്തിനു കാരണ 
മായ ഉപാധികള്‍ പലതായതുകൊണ്ടാണ്‌ പ്രതിബിംബങ്ങളും പലതായത്‌. 
കുമിളകള്‍ അനേകമുണ്ടെങ്കില്‍ അതിലൊക്കെക്കുടി സുര്യപ്രതിബിംബങ്ങളും 
അനേകമുണ്ടാകാമല്ലോ. സൂര്യനൊന്നേയുള്ളെങ്കിലും അനേകം പാത്രങ്ങളില്‍ 


574 ശ്മീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്ണവ്യാഖ്യാനം - ഭാഗം 1 








വെള്ളമുണ്ടെങ്കില്‍ പ്രതിബിംബങ്ങള്‍ അനേകം കാണും. പക്ഷെ വെള്ളം ഇല്ലാ 
താകുന്നതോടു കൂടി അകന്നു സാക്ഷാത്‌ സൂര്യനിലേക്കു പിന്‍വാങ്ങുന്നവ 
യാണ്‌ ഈ സകല പ്രതിബിംബങ്ങളും. അഹന്തകള്‍ പരമാത്മ സൂര്യന്റെ 
പ്രതിബിംബങ്ങള്‍ മാത്രമാണ്‌. മായാനിര്‍മിതമായ ബുദ്ധിജലത്തിലാണ്‌ ഈ 
പ്രതിബിംബങ്ങള്‍ സ്ഫുരിച്ചു നില്‍ക്കുന്നത്‌. ബുദ്ധി അകന്നു കഴിഞ്ഞാല്‍ 
പ്രതിബിംബം സ്വയം പരമാത്മ സൂര്യനുമായി ഏകീഭവിക്കും. അതുകൊ 
ണ്ടാണു ശ്ലോകത്തില്‍ “അകലുമഹന്തയനേകമാകയാല്‍' എന്നു പറഞ്ഞിരി 
ക്കുന്നത്‌. പക്ഷെ അനേകം ബുദ്ധികള്‍ ഉള്ളിടത്തോളം അഹം പൊരുളായ 
പരമാത്മാവ്‌ പ്രതിബിംബങ്ങളില്‍ക്കൂടി അനേകമായി തോന്നാനിടവരും; അനേ 
കപാത്രങ്ങളില്‍ പ്രതിബിംബിച്ചു നില്‍ക്കുന്ന സൂര്യന്മാരെപ്പോലെ. “ഈ തുക 
യിലഹം പൊരുളും തുടര്‍ന്നിടുന്നും അതായത്‌ പ്രതിബിംബങ്ങളായ അഹ 
ന്തകള്‍ അനേകമായതുകൊണ്ട്‌ അഹംപൊരുളായ പരമാത്മാവും അനേക 
ജീവാത്മക്കളുടെ രൂപത്തില്‍ പലതായി ഭവിച്ചതുപോലെ കാണപ്പെടുന്നു. 
“തുക” എന്ന പദത്തിന്‌ അനേകങ്ങളുടെ കൂട്ടം എന്നര്‍ഥം. ഉപാധികളായ 
ഇന്ദ്രിയങ്ങളെയും മനസിനെയും ബുദ്ധിയെയും അകറ്റി നോക്കുമ്പോള്‍ അഹ 
ന്തയകലും; പരമാത്മാവില്‍ ലയിക്കും. ഇതാണ്‌ “അകമേയാരാഞ്ഞു' കണ്ടെ 
ത്തല്‍. അതോടെ സര്‍വപ്രപഞ്ചവും പരമാത്മസത്ത തന്നെയാണെന്ന 
ബോധവും ഉദയം ചെയ്യും. ഇങ്ങനെ നീയാര്‍, നീയാര്‍ എന്ന ചോദ്യത്തി 
നുള്ള ഏകമായ ഉത്തരം കണ്ടെത്താവുന്നതാണ്‌. 


ജലത്തിലെ സൂര്യപ്രതിബിംബം അലയും പതയും കുമിളയും സൃഷ്ടിച്ച്‌ 
എങ്ങനെ വിരാജിക്കുന്നുവോ അതുപോലെ അജ്ഞതയില്‍ പ്രതിബിംബിച്ച 
അഹന്തയായി നില്‍ക്കുന്ന ആത്മ സത്യം തന്നെയാണ്‌ ബുദ്ധി, മനസ്‌, ശരീരം 
ഇവയെ ഒക്കെ സൃഷ്ടിച്ചനുഭവിക്കുന്നത്‌. അവിദ്യ അഥവാ സ്വരൂപവിസ്മ 
രണം ഒന്നു മാത്രമാണ്‌ ഉപര്യുപരിനാമരൂപങ്ങളെ സൃഷ്ടിക്കുന്നത്‌. അവിദ്യ 
നശിക്കുന്നതോടു കൂടി അവിദ്യാകാര്യങ്ങളായ നാമരൂപങ്ങളും അന്തര്‍ധാനം 
ചെയ്യും. ജലം വറ്റുന്നതോടുകൂടി അലയും പതയും കുമിളയും അകന്ന്‌ ജല 
ത്തിലെ സൂര്യപ്രതിബിംബം സാക്ഷാത്‌ സൂര്യനില്‍ ഏകീഭവിക്കുന്നതുപോലെ 
അഹന്തയും സ്വരൂപാനുഭൂതിനേടി പരമാത്മാവുമായി ഏകിഭവിക്കും. ഇതാ 
ണടുത്ത ശ്ലോകത്തിലെ പ്രതിപാദ്യം 


12 തൊലിയുമെലുമ്പുമലം ദുരന്തമന്തഃ- 
കലകളുമേന്തുമഹന്തയൊന്നു കാണ്‍ക! 
പൊലിയുമിതന്യപൊലിഞ്ഞു പൂര്‍ണമാകും 
വലിയൊരഹന്ത വരാ വരം തരേണം. 

ദുരന്തം - ജീര്‍ണിച്ചുനശിക്കുന്ന; തൊലിയും എലുമ്പുമലം - തൊലി, 
എല്ല്‌, പലതരം അഴുക്കുകള്‍ ഇവ ചേര്‍ന്ന ദേഹത്തെയും; അന്തഃകലകളും - 
സങ്കല്പത്തിന്റെ വിവിധ ഘട്ടങ്ങളായ ബുദ്ധി, മനസ്‌, ചിത്തം എന്നീ അന്തഃ 
കരണഘടകങ്ങളെയും; എന്തും - ഉണ്ടാക്കിയനുഭവിക്കുന്നത്‌; അഹന്ത ഒന്നു 
- “ഞാന്‍” എന്ന അഹംബോധം ഒന്നുമാത്രമാണ്‌; കാണ്‍ക - ചിന്തിച്ചുനോ 


ആത്മോപദേശശതകം 575 


ക്കുക; ഇതു പൊലിയും - സത്യാനുഭവത്തോടെ ഈ അഹന്ത ഇല്ലാതാകും; 
അന്യ പൊലിഞ്ഞു - അവിദ്യ നശിച്ച്‌; പൂര്‍ണമാകും - ഈ അഹംബോധം 
പൂര്‍ണ ബ്രഹ്മത്തെ പ്രാപിക്കും; വലിയൊരഹന്ത - അതുകൊണ്ട്‌ ശക്തിമ 
ത്തായ അഹങ്കാരം; വരാവരം തരേണം - വരാതിരിക്കാന്‍ കാരുണ്യത്തോടെ 
അനുഗ്രഹിക്കണം. 


ജീര്‍ണിച്ചുനശിക്കുന്ന തൊലി, എല്ല്‌, പലതരം അഴുക്കുകള്‍ ഇവ ചേര്‍ന്ന 
ദേഹത്തെയും സങ്കല്പത്തിന്റെ വിവിധ ഘട്ടങ്ങളായ ബുദ്ധി, മനസ്‌, ചിത്തം, 
എന്നീ അന്തഃകരണ ഘടകങ്ങളെയും ഉണ്ടാക്കിയനുഭവിക്കുന്നത്‌ “ഞാന്‍” 
എന്ന അഹംബോധം ഒന്നുമാത്രമാണ്‌. ചിന്തിച്ചുനോക്കുക. സത്യാനുഭവ 
ത്തോടെ ഈ അഹന്ത ഇല്ലാതാകും. അവിദ്യ നശിച്ച്‌ ഈ അഹംബോധം 
പൂര്‍ണ്രബഹ്മത്തെ പ്രാപിക്കും. അതുകൊണ്ട്‌ ശക്തിമത്തായ അഹങ്കാരം വരാ 
തിരിക്കാന്‍ കാരുണ്യത്തോടെ അനുഗ്രഹിക്കണം. 


അന്യപൊലിഞ്ഞു പൂര്‍ണമാകും 


ആനന്ദഘനമായ ആത്മാവില്‍ “ഞാന്‍” എന്ന ജീവഭാവവും തുടര്‍ന്ന്‌ 
അന്തഃകരണം ശരീരം എന്നിവയും അവിദ്യ അഥവാ സ്വരൂപവിസ്മരണ രൂപ 
ത്തിലുള്ള അജ്ഞാനം കൊണ്ട്‌ ഉണ്ടെന്നു തോന്നുന്ന കാഴ്ചകളാണ്‌. ഈ 
അന്തഃകരണവും ജീവനു ദുഃഖമുണ്ടാക്കുവാന്‍ മാത്രമേ ഉപകരിക്കുന്നുള്ളൂ. 
സ്വരൂപസ്മരണരുപത്തിലുള്ള സത്യാനുഭവം ശക്തിപ്പെടുന്നതോടെ ദുരന്ത 
ങ്ങളായ ഇവ ഒഴിഞ്ഞുമാറി അഹംബോധരുപത്തിലുള്ള ജീവഭാവവും ഇല്ലാ 
താകും. അഹംബോധത്തിന്റെ പൂര്‍ണവിലയമാണ്‌ ജിവാത്മപരമാത്മൈക്യം. 
അതോടെ സര്‍വത്ര നിറഞ്ഞുനില്‍ക്കുന്ന ആനന്ദഘനമായ സത്യം സ്വരൂപ 
മായി തെളിയും. അജ്ഞാനത്തിലെ ബോധ്രപതിബിംബമാണല്ലോ അഹം 
ബോധം അഥവാ ജീവന്‍. ആദ്ധ്യാത്മിക സാധനയുടെ ക്ലേശകരമായ ഭാഗ 
മാണ്‌ “അഹം” ബോധത്തിന്റെ മയപ്പെടുത്തല്‍. ആ ഐന്ദ്രജാലികന്‍ ഒളിച്ചും 
പതുങ്ങിയും പല പ്രകാരത്തില്‍ സാധകനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. 
എപ്പോള്‍ പ്രത്യക്ഷപ്പെടുമെന്നോ എപ്പോള്‍ മറയുമെന്നോ കൃത്യമായി നിശ്ച 
യിക്കാന്‍ വയ്യാത്തവണ്ണം നന്മയുടെയും തിന്മയുടെയും വേഷമണിഞ്ഞു പല 
പ്രകാരത്തിലും ഈ “അഹം” ബോധമാകുന്ന ഒളിപ്പോര്‍ ഭടന്‍ സത്യാന്വേ 
ഷിയെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു സാധകന്‍ ഈ അഹന്തയെക്കുറിച്ചു 
സദാ ജാഗരൂകനായി വര്‍ത്തിക്കേണ്ടതാണ്‌. ഭഗവത്പാദങ്ങളില്‍ സര്‍വാര്‍പ്പണം 
ചെയ്തു സര്‍വം ഭഗവന്മയമായി ഭാവന ചെയ്യുക മാത്രമാണ്‌ അഹന്തയെ 
ജയിക്കാനുള്ള എളുപ്പവഴി. അതുകൊണ്ടാണു ഗുരുദേവന്‍ ശ്ലോകത്തിന്റെ അവ 
സാനം 'വലിയൊരഹന്ത വരാ വരം തരേണം” എന്നു പ്രാര്‍ഥിക്കാന്‍ ആവശ്യ 
പ്പെട്ടിരിക്കുന്നത്‌. 

സര്‍വവും പരമാത്മസ്വരുപമാണെന്നു ഭാവനചെയ്ത്‌ ആത്മാര്‍പ്പണബു 
ദ്ധിയോടുകൂടി സങ്കല്പങ്ങളെയും വാസനകളെയും ഒഴിച്ചുമാറ്റിയാലേ അഹന്ത 
പൊലിഞ്ഞു പൂര്‍ണസത്യാനുഭവം കൈവരൂ. ഈ സാധനാരഹസ്യമാണടുത്ത 
പദ്യത്തില്‍ വിവരിച്ചിരിക്കുന്നത്‌. 


576 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


13 ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശ- 
ന്നകമലരിട്ടു വണങ്ങിയക്ഷമാറി 
സകലമഴിഞ്ഞുതണിഞ്ഞു കേവലത്തിന്‍- 
മഹിമയുമറ്റു മഹസ്സിലാണിടേണം. 
ശ്രിഗുണമയം - സത്ത്വം, രജസ്സ്‌, തമസ്സ്‌ എന്ന മൂന്നു മായാഗുണങ്ങള്‍ 
കുടിച്ചേര്‍ന്നുണ്ടായിരിക്കുന്ന പ്രപഞ്ചമാകുന്ന; തിരുനീറണിഞ്ഞൊരീശന്ന്‌ - 
ദിവ്യഭസ്മം പൂശിവിലസുന്ന പരമാത്മാവിന്‌; അകമലരിട്ടുവണങ്ങി - ഹൃദയ 
പുഷ്പം അര്‍പ്പിച്ചുനമസ്കരിച്ച്‌; അക്ഷമാറി - മനസ്സടങ്ങി; സകലമഴിഞ്ഞു - 
സങ്കല്പങ്ങള്‍ ഒടുങ്ങി; തണിഞ്ഞു - വാസന നശിച്ച്‌; കേവലത്തില്‍ മഹിമ 
യുമറ്റു - സകലവും താന്‍തന്നെയാണെന്നുള്ള ഉത്കടാനുഭൂതിയുളവാക്കുന്ന 
മഹത്തത്ത്വസാക്ഷാത്കാരവും ഈശ്വരാഹന്തയുടെ ഒളിസ്ഥലമായ അവ്യക്താ 
വസ്ഥയും പിന്നിട്ട്‌; മഹസ്സിലാണിടേണം - ജ്യോതിസ്വരൂപമായ അദ്വയപരമാ 
ത്മസത്തയില്‍ ഏകീഭവിക്കണം. 
സത്ത്വം, രജസ്സ്‌, തമസ്സ്‌ എന്ന മൂന്നു മായാഗുണങ്ങള്‍ കൂടിച്ചേര്‍ന്നു 
ണ്ടായിരിക്കുന്ന പ്രപഞ്ചമാകുന്ന ദിവ്യഭസ്മം പൂശിവിലസുന്ന പരമാത്മാവിനു 
ഹൃദയപുഷ്പം അര്‍പ്പിച്ചു നമസ്കരിച്ചു മനസ്സടങ്ങി, സങ്കല്പങ്ങള്‍ ഒടുങ്ങി, 
വാസന നശിച്ച്‌ സകലവും താന്‍ തന്നെയാണെന്നുള്ള ഉത്കടാനുഭൂതിയുള 
വാക്കുന്ന മഹത്തത്ത്വസാക്ഷാത്കാരവും ഈശ്വരാഹന്തയുടെ ഒളിസ്ഥലമായ 
അവ്യക്താവസ്ഥയും പിന്നിട്ടു ജ്യോതിസ്വരൂപമായ അദ്വയപരമാത്മസത്തയില്‍ 
ഏകിഭവിക്കണം. 


മഹസ്സിലാണിടേണം 


ഈ പദ്യത്തില്‍ നിരന്തരമായ ആത്മാനുസന്ധാനം, ശമദമാദിസാധനാ 
നുഷ്ഠാനംകൊണ്ടുള്ള മനോജയം, പൂര്‍ണമായ സങ്കല്പനിരോധം, വാസ 
നാക്ഷയം, മഹത്തത്ത്വസാക്ഷാത്കാരം, സമ്പൂര്‍ണമായ അഹന്താനാശം 
എന്നീ വിദ്യാദശകളെ സുന്ദരങ്ങളായ കൊച്ചുമലയാള പദങ്ങളില്‍ ആഴമേ 
റിയ അനുഭൂതിയുടെ ആസ്വാദൃത പ്രകടമാകുംവിധം ചിത്രീകരിച്ചിരിക്കുന്നു. 
സത്ത്വം, രജസ്സ്‌, തമസ്സ്‌ എന്നീ: മായാഗുണങ്ങളുടെ കൂടിക്കലര്‍പ്പാണ്‌ പ്രപഞ്ചം. 
പ്രകാശത്തിന്റെ ഗുണമാണു സത്ത്വം. രജസ്സ്‌ കര്‍മത്തിന്റെ ഗുണമാണ്‌. തമസ്‌ 
മോഹത്തിന്റെ ഗുണവും. ഇവിടെ ത്രിഗുണങ്ങളുടെ കൂടിക്കലര്‍പ്പായ പ്രപ 
ഞ്ചത്തെ ശിവസ്വരൂപിയായ പരമാത്മാവണിഞ്ഞിരിക്കുന്ന ദിവ്യഭസ്മമായി കണ 
ക്കാക്കണം. ഒരുപക്ഷേ അങ്ങനെയായിരിക്കാം വിഭൂതി വിഭൂഷിതനായ ശിവന്റെ 
സങ്കല്പം. തന്നെയും തന്റെ സര്‍വസ്വത്തെയും ആ ജഗദീശ്വരനായര്‍പ്പിക്കണം. 
വാസ്തവത്തില്‍ തന്റേതായൊന്നുമില്ല, എല്ലാം ജഗദീശ്വരന്റേതാണ്‌ എന്നറി 
യുന്നതാണ്‌ സര്‍വാര്‍പ്പണം. ജഗദീശ്വരമയമാണു പ്രപഞ്ചമെന്നറിഞ്ഞു 
സര്‍വത്ര ആത്മഭാവനനിലനിര്‍ത്തുന്നതാണ്‌ അകമലരിട്ടുവണങ്ങുക; ഉള്ളില്‍ 
വിഷയസങ്കല്പങ്ങളുടെ സ്ഥാനത്ത്‌ എല്ലാം ഈശ്വരസ്വരൂപം എന്ന ബ്രഹ്മ 
ഭാവന ഉറപ്പിക്കണമെന്നു താത്പര്യം. തുടര്‍ന്നു കര്‍മമെല്ലാം ഈശ്വരാരാധ 
നയെന്നു ഭാവനചെയ്യണം. ഇതുതന്നെയാണ്‌ ഹൃദയപുഷ്പാര്‍ച്ചന. ശ്ലോക 


ആത്മോപദേശശതകം 577 


ത്തില്‍ “അക്ഷ്‌പദത്തിന്‌ ഇന്ദ്രിയങ്ങളുടെയെല്ലാം ഇ്രന്ദിയമായ മനസ്സെന്നര്‍ഥം. 
അക്ഷം മാറി; മനസ്സടങ്ങി. സാധനാനുഷ്ഠാനംകൊണ്ടുള്ള മനോജയമാണ്‌ 
ഇതുകൊണ്ടര്‍ഥമാക്കുന്നത്‌. മനസിനെ കീഴടക്കിയാലും സങ്കല്പങ്ങള്‍ നില 
നില്‍ക്കും. അവയെ വീണ്ടും പൂര്‍ണമായി നിരോധിക്കേണ്ടതാണ്‌. വിചാരവി 
കാരപ്രവാഹമാണു മനസ്‌. ഈ പ്രവാഹത്തെ നിയന്ത്രിച്ചാലും ഒറ്റയ്ക്കൊ 
റ്റയ്ക്കു സങ്കല്പങ്ങള്‍ പൊന്തിമറഞ്ഞുകൊണ്ടിരിക്കും. അവയും തടയപ്പെ 
ടണം. “സകലമഴിഞ്ഞു” എന്നതു പൂര്‍ണമായ സങ്കല്പനിരോധത്തെ കാണി 
ക്കുന്നു. വാസനകളുടെ സ്ഥുലരുപങ്ങളാണ്‌ സങ്കല്പങ്ങള്‍. അബോധമന 
സില്‍ ഒളിഞ്ഞുകിടക്കുന്ന ഇഷ്ടാനിഷ്ടങ്ങങാണു വാസനകള്‍. വാസനകള്‍ 
വിത്തും സങ്കല്പങ്ങള്‍ വളര്‍ന്ന ചെടികളുമാണ്‌. സങ്കല്പങ്ങള്‍ നിരോധിക്ക 
പ്പെട്ടാലും വാസനകള്‍ അവശേഷിക്കും. ഒരു സാധകന്‍ നിരന്തരമായ ആത്മ 
ഭാവനയില്‍ക്കൂടി വാസനകളെയും തുടച്ചുമാറ്റണം. തത്ത്വഭാവന, മനോനാശം, 
വാസനാക്ഷയം ഇവ ഏകകാലത്തഭ്യസിച്ചാലേ ജീവന്മുക്തി സാധ്യമാവൂ. 
“തണിഞ്ഞു” എന്ന പദംകൊണ്ട്‌ വാസനാജയത്തെ പ്രതിപാദിച്ചിരിക്കുന്നു. 
“കേവലത്തിന്‍ മഹിമ” മഹത്തത്ത്വസാക്ഷാത്കാരമാണെന്നു മുന്‍പ്‌ വിവരി 
ചിട്ടുണ്ടല്ലോ. മഹത്തത്ത്വദശകഴിഞ്ഞുള്ള അവ്യക്താവസ്ഥയില്‍ ഈശ്വരാഹന്ത 
ഒളിഞ്ഞിരിക്കുന്നതുകൊണ്ട്‌ അവ്യക്താവസ്ഥയുടെ തള്ളിമാറ്റലും “കേവല 
ത്തിന്‍മഹിമയറുക” എന്ന പ്രകിയയില്‍ ഉള്‍ക്കൊള്ളുന്നുവെന്നോര്‍ക്കേണ്ട 
താണ്‌. അദ്വയബ്രഹ്മസ്വരുപവുമായി ഏകീഭവിക്കലാണ്‌ 'മഹസ്സിലാഴുക'. ഏഴു 
മുതല്‍ പതിമുന്നുവരെയുള്ള ശ്ലോകങ്ങളില്‍ സാധനാനുഷ്ഠാനങ്ങളില്‍ക്കൂടി 
അഹംബോധത്തെ വികസിച്ചുകൊണ്ടുള്ള വിദ്യാമാര്‍ഗത്തിലെ പുരോഗതി 
അദ്വൈതസത്യസാക്ഷാത്കാരംവരെ ചര്‍ച്ച ചെയ്തിരിക്കുന്നതായികാണാം. 


പതിമൂന്നാം പദ്യം രചിക്കുമ്പോള്‍ താഴെക്കൊടുക്കുന്ന പ്രസിദ്ധമായ 
ഉപനിഷന്മന്ത്രവും ഗുരുദേവന്റെ സ്മൃതിപഥത്തില്‍ ഉണ്ടായിരുന്നിരിക്കണം: 


ഭിദ്യതേഹൃയദയ്രഗന്ഥിഃ ഛിദ്യന്തേ സര്‍വസംശയാഃ 
കഴീയന്തേ ചാസ്ധ്യ കര്‍മാണി തസ്മില്‍ ദൃഷ്ടേ പരാവരേ 


മുണ്ഥ.ഇ. 2; 2-9 


പരമാത്മദര്‍ശനത്തോടുകൂടി ഹൃദയത്തിലെ വാസനയുടെ കെട്ടു 
പൊട്ടുന്നു. സകലസംശയങ്ങളും മുറിക്കപ്പെടുന്നു. കര്‍മങ്ങള്‍ ക്ഷയിക്കുന്നു. 
ഈ മന്ത്രത്തിലും സങ്കല്പാത്മകായ സൂക്ഷ്മശരീരത്തിന്റെയും വാസനാമയ 
മായ കാരണശരീരത്തിന്റയും നാശംകൊണ്ടു സാധിക്കേണ്ടതാണ്‌ പരമാത്മ 
ദര്‍ശനമെന്നു വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. 


അദ്വൈതസത്ൃത്തിന്റെ സാക്ഷാത്കാരം ത്രിഭുവനത്തിനും പരമകാര 
ണമായ അനന്തസത്തയുടെ സാക്ഷാത്കാരമാണ്‌. ഏഴു പദ്യങ്ങള്‍കൊണ്ട്‌ 
ഈ സാക്ഷാത്കാര പ്രകിയ സമഗ്രമായി പ്രതിപാദിച്ചുതീര്‍ത്തു. ഇതു കണ്ടിട്ട്‌ 
ഇത്ര എളുപ്പമാണോ സത്യസാക്ഷാത്കാരമെന്നാരും ചിന്തിച്ചു പോകരുതെന്നു 
ഗുരുദേവന്‍ അടുത്ത പദ്യത്തില്‍ ഒരു മുന്നറിയിപ്പു നല്‍കുകയാണ്‌: 


74-2003 37 


578 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





14 ത്രിഭുവനസീമകടന്നു തിങ്ങിവിങ്ങും 
ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം 
കപടയതിക്കു കരസ്ഥമാകുവീലെ- 
ന്നുപനിഷദുക്തിരഹസ്യമോര്‍ത്തിടേണം. 
ത്രിഭുവനസീമകടന്നു തിങ്ങിവിങ്ങും - മൂന്നു ലോകങ്ങളെയും കടന്ന്‌ 
ഇടതിങ്ങി നിറഞ്ഞു നില്‍ക്കുന്നതും; ത്രിപുടി മുറിഞ്ഞു - അറിവ്‌, അറിയപ്പെ 
ടുന്ന വസ്തു, അറിയുന്നവന്‍ എന്ന ഭേദമില്ലാത്തതും; തെളിഞ്ഞിടുന്നദീപം - 
അനുഭവസ്വരൂപമായി സ്വയം പ്രകാശിച്ചു വിളങ്ങുന്നതുമായ ബോധസത്യം; 
കപടയതിക്കു കരസ്ഥമാകുവീല - രാഗദ്വേഷങ്ങള്‍ പോകാത്ത കപടസന്ന്യാ 
സിക്കനുഭവപ്പെടുകയില്ല; എന്നുപനിഷദുക്തി രഹസ്യമോര്‍ത്തിടേണം - എന്നു 
ഉപനിഷത്തുകള്‍ പ്രഖ്യാപിച്ചിട്ടുള്ളതോര്‍ത്ത്‌ അര്‍പ്പണ ബുദ്ധിയോടെ സാധ 
നകള്‍ അനുഷ്ഠിക്കണം. 
മൂന്നു ലോകങ്ങളെയും കടന്ന്‌ ഇടതിങ്ങി നിറഞ്ഞു നില്‍ക്കുന്നതും 
അറിവ്‌, അറിയപ്പെടുന്നവസ്തു, അറിയുന്നവന്‍ എന്ന ഭേദമില്ലാത്തതും അനു 
ഭവസ്വരുപമായി സ്വയം പ്രകാശിച്ചു വിളങ്ങുന്നതുമായ ബോധസത്യം രാഗ 
ദ്വേഷങ്ങള്‍ പോകാത്ത കപടസന്ന്യാസിക്കനുഭവപ്പെടുകയില്ല എന്നുപനിഷ 
ത്തുകള്‍ പ്രഖ്യാപിച്ചിട്ടുള്ളതോര്‍ത്ത്‌ അര്‍പ്പണബുദ്ധിയോടെ സാധനകള്‍ 
അനുഷ്ഠിക്കണം. 


ഉപനിഷദുക്തിരഹസ്യമോര്‍ത്തിടേണം 


അറിവും അറിയപ്പെടുന്ന വസ്തുവും അറിയുന്നയാളും ചേര്‍ന്നതാണു 
ത്രിപുടി. പ്രപഞ്ചാനുഭവം ആര്‍ക്കെവിടെയായാലും ഈ ത്രിപൂടിയിലൊതു 
ങ്ങുന്നു. സുക്ഷ്മജഡമായ മനസും സുഖദുഃഖാത്മകമായ അതിന്റെ ദ്വന്ദ്വാനു 
ഭൂതിയുമാണു ത്രിപുടിയിലെ അറിവ്‌. പ്രപഞ്ചത്തിലെ സ്ഥൂല ജഡപദാര്‍ഥ 
ങ്ങളാണ്‌ അറിയപ്പെടുന്ന വസ്തുക്കള്‍. സൂക്ഷ്മജഡത്തെയും സ്ഥൂലജഡ 
ത്തെയും പിന്നില്‍നിന്നുകൊണ്ട്‌ അറിഞ്ഞനുഭവിക്കുന്ന ഞാന്‍, ഞാന്‍ എന്ന 
ബോധമാണ്‌ അറിയുന്നയാള്‍. (്തിപുടിയിലെ ജ്ഞാനവും ജേഞയവും 
ജ്ഞാതാവും തികച്ചും സാപേക്ഷങ്ങളായ താല്‍ക്കാലിക പ്രതിഭാസങ്ങളാ 
ണ്‌. ഇവയിലോരോന്നിനും മറ്റു രണ്ടെണ്ണത്തെയുമാശ്രയിച്ചേ നിലനില്പുള്ളൂ. 
സങ്കല്പത്തെയും “ഞാനെന്ന്‌ ബോധത്തെയും ആശ്രയിച്ചു സ്ഥുലപ്രപഞ്ചം 
സ്ഥിതിചെയ്യുന്നു. സ്ഥുല പ്രപഞ്ചത്തെ ആശ്രയിച്ചു സങ്കല്പവും “ഞാനെന്ന 
ബോധവും സ്ഥിതിചെയ്യുന്നു. “ഞാനെന്ന ബോധത്തെയാശ്രയിച്ചു സങ്ക 
ല്പവും സ്ഥുലപ്രപഞ്ചവും നിലനില്‍ക്കുന്നു. ഇവയിലൊന്നില്ലെങ്കില്‍ മറ്റു 
രണ്ടുമില്ല. ഇതിനെന്താണര്‍ഥം? ഇവ മൂന്നും ഒരിന്ദ്രജാലംമാത്രമാണെന്ന്‌ ഇവ 
യുടെ അന്യോന്യാശ്രയത്വം വിളിച്ചറിയിക്കുന്നു. അങ്ങനെയാണെങ്കില്‍ ഈ 
ഇന്ദ്രജാലത്തിനാശ്രയമായി നിരപേക്ഷമായ സ്വതന്ത്രമായ ഒരധിഷ്ഠാനം, 
ഒര്രൈന്ദജാലികന്‍ ഉണ്ടായേപറ്റു. ലോകത്താര്‍ക്കും നിഷേധിക്കാനാവാത്ത 


ആത്മോപദേശശതകം 579 


ഒരു വസ്തുതയാണിത്‌. അന്യോന്യാശ്രയബദ്ധമായ കണ്‍കെട്ടവസാനിച്ചാല്‍ 
മാത്രമേ ഐന്ദ്രജാലികനെ കാണാനൊക്കു. അങ്ങനെ ത്രിപുടി മുടിഞ്ഞു കഴി 
യുമ്പോള്‍ ത്രിഭുവനപ്രതിഭാസത്തിനാധാരമായിരുന്നതും അനന്തവുമായ 
സത്യം സ്വയം പ്രകാശിക്കാന്‍ തുടങ്ങുന്നു. അതുകൊണ്ടാണ്‌ ത്രിലോകങ്ങ 
ളുടെ അതിരുകളെയും അതിക്രമിച്ച്‌ ആദ്യന്തരഹിതമായി ദേശകാലാതീത 
മായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ദീപമായി ഗുരുദേവന്‍ ഈ ശ്ലോകത്തില്‍ അഖ 
ണ്ഡബോധസത്യത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്‌. അങ്ങനെയുള്ള സത്യം കപ 
ടസന്ന്യാസിമാര്‍ക്ക്‌ കൈവരികയില്ലെന്നുള്ള ഉപനിഷത്‌ പ്രഖ്യാപനങ്ങള്‍ 
ഓര്‍ത്തുകൊളേളണ്ടതാണ്‌. 


ഇവിടെ ത്രിഭുവനസീമ കടന്നുതിങ്ങിവിങ്ങുന്നതാണു പരമാത്മസ്വരൂപ 
മെന്നു പറയുമ്പോള്‍ ചില വേദാന്തസിദ്ധാന്തങ്ങള്‍ ഓര്‍ത്തിരിക്കേണ്ടതാണ്‌. 
അഖണ്ഡബോധമാണു ബ്രഹ്മമെങ്കിലും സാധാരണക്കാരനു പ്രപഞ്ചവും ്രഹ്മ 
വുമായുള്ള ബന്ധം ഒട്ടൊന്നു വെളിപ്പെടുത്തിക്കൊടുക്കാന്‍വേണ്ടി സത്യദര്‍ശി 
കള്‍ പറഞ്ഞിട്ടുള്ളത്‌ ബ്രഹ്മത്തിന്റെ നാലിലൊരു ഭാഗത്തു മാത്രമേ പ്രപഞ്ച 
പ്രതിഭാസമുള്ളൂ എന്നാണ്‌. പരമാത്മാവിന്റെ നാലില്‍ മൂന്നുഭാഗവും പ്രപ 
ഞ്ചത്തിന്റെ നിഴല്‍ പോലുമില്ലാതെ ദിവ്യമണ്ഡലത്തില്‍ സ്ഥിതിചെയ്യുന്നുവെ 
ന്നാണ: 


പാദോസ്യ വിശ്വാഭൂതാന? 
ശത്തിപാദസ്യാമൃതം ദിവി ചു. സു. 


എന്നാണു പുരുഷസൂക്തം മൂന്നാം മന്ത്രം പ്രഖ്യാപിക്കുന്നത്‌. ഭഗവത്ഗീ 
തയില്‍ വിഭൂതിയോഗമെന്ന പത്താമദ്ധ്യായത്തിന്റെ ഒടുവില്‍ ഭഗവാനും അര്‍ജു 
നനോടിങ്ങനെ പറഞ്ഞു കാണുന്നു: 


അഥവാ ബഹുനൈതേന 

കിംജ്ഞാതേനതവാര്‍ജുന 

വിഷ്ടഭ്യാഹമിദം കൃത്സ്നം 

ഏകാംശേന സ്ഥിതോജഗത്‌. ഭഗ. 1. 10-42 


അര്‍ജുന, അല്ലെങ്കില്‍ എന്തിനാണു നീയിതൊക്കെയറിയുന്നത്‌? ഞാന്‍ 
എന്റെ ഒരംശംകൊണ്ട്‌ സകലപ്രപഞ്ചത്തെയും ഉളവാക്കി പ്രകാശിപ്പിച്ചുകൊ 
ണ്ടിരിക്കുന്നു! 

കപട യതികള്‍ക്കു മുന്നറിയിപ്പു നല്‍കുന്ന ഉപനിഷദുക്തികള്‍ അനേ 
കമുണ്ട്‌. ഗുരുദേവന്‍തന്നെ ഭാഷാന്തരപ്പെടുത്തിയിട്ടുള്ള ഈശാവാസ്യോപ 
നിഷത്തിലെ ഒരു മന്ത്രം ഇവിടെ ഉദ്ധരിക്കാം: 


അവിദ്യയെയുപാസിക്കുന്നവരന്ധതമസ്ത്ിലും 
പോകുന്നു വിദ്യാരതരങ്ങതേക്കാള്‍ കുരിരുക്ടിലും ഈശാ.ഉ. 77 


580 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സന്ധ്രര്‍ണവ്യാഖ്യാനം - ഭാഗം / 

ഭൌതിക സുഖഭോഗങ്ങളില്‍ ഉഴന്നു നടക്കുന്നവര്‍ കൊടിയ ഇരുട്ടിലാണ്‌. 
വിദ്യാമാര്‍ഗത്തില്‍ ചരിച്ചു പരമലക്ഷ്യത്തിലെത്തുന്നതിനു മുന്‍പ്‌ വഴിയില്‍ 
രമിച്ചു നിന്നു പോകുന്നവര്‍ അതിനെക്കാള്‍ കൂരിരുട്ടിലാണ്‌. 


ഏഴുമുതല്‍ പതിനാലുവരെ ശ്ലോകങ്ങളില്‍ ഒരു സാധകന്റെ വ്യക്തിനി 
ഷ്ഠമായ സാധനകള്‍ ക്രമേണ വളര്‍ന്നു പരമാത്മസാക്ഷാത്കാരം വരെയെ 
ത്തിച്ചേരുന്ന പ്രകിയ സുസൂക്ഷ്മം ചിത്രീകരിച്ചിട്ടു ഈ സാധനാഘട്ടങ്ങള്‍ 
കടന്നുപോകുമ്പോഴുണ്ടാകുന്ന ചില വിശിഷ്ടാനുഭൂതികളെയും വെളിപ്പെ 
ടുന്ന ്രപഞ്ചരഹസ്യങ്ങളെയും ചിത്രീകരിക്കുകയാണടുത്ത ഏതാനും പദ്യ 
ങ്ങളില്‍. കാലബോധം പ്രപഞ്ചചലനങ്ങളെ മുഴുവന്‍ നിയന്ത്രിക്കുന്നുവെന്നാ 
ണല്ലോ നാം കണക്കാക്കുന്നത്‌. ലോകം കാലച്രകരത്തില്‍ കറങ്ങുന്നു എന്ന 
പറച്ചില്‍ തന്നെ അങ്ങനെയുണ്ടായതാണല്ലോ. പക്ഷേ അല്പം ആലോചി 
ക്കുന്ന ഒരാള്‍ക്കു മനസിലാകും കാലാനുഭവം മനസിന്റെ വെറും കല്പനമാ 
ത്രമാണ്‌. ചില പ്രാപഞ്ചിക വസ്തുക്കളുടെ ചലനങ്ങളെ അളവുകോലായി 
സ്വീകരിച്ചുകൊണ്ട്‌ അഖണ്ഡവും അചഞ്ചലവുമായ ഏതോ ഒന്നിനെ ഖണ്ഡം 
ഖണ്ഡമാക്കി കല്‍പിക്കുന്നതാണ്‌ കാലമെന്നറിയപ്പെടുന്നത്‌. ഒരു ഘടികാര 
ത്തിന്റെ സൂചി ചലിക്കുമ്പോള്‍ ഏതോ ഒന്നിനെ നാം സെക്കന്റുകളായും 
മിനിട്ടുകളായും മുറിക്കുന്നു. ഏതിനെയാണിങ്ങനെ വിഭജിക്കുന്നത്‌? ഭൂമിയുടെ 
ചലനത്തെ ആസ്പദമാക്കി നാം ഏതോ ഒന്നിനെ പകലായും രാത്രിയായും 
മുറിക്കുന്നു. ഏതിനെയാണിങ്ങനെ മുറിക്കുന്നത്‌? ഈ വിഭജനം യഥാര്‍ഥ 
ത്തില്‍ സംഭവിക്കുന്നുണ്ടോ? സൂര്യനില്‍ ആള്‍ക്കാര്‍ താമസമുണ്ടെങ്കില്‍ അവര്‍ 
രാത്രിയും പകലും നിശ്ചയിക്കുന്നതെങ്ങനെയായിരിക്കും? ഇങ്ങനെ ചിന്തി 
ച്ചുപോയാല്‍ കാലം അവരവര്‍ ചില പ്രത്യേക പ്രപഞ്ചചലനങ്ങളെ ആസ്പ 
ദമാക്കി ഇഷ്ടംപോലെ കല്പിച്ചുണ്ടാക്കുന്ന ഒരു മിഥ്യാപ്രതിഭാസമാണെ 
ന്നാര്‍ക്കും ബോധ്യപ്പെടും. മിഥ്യാസങ്കല്പമായ കാലത്തെയാശ്രയിക്കുന്ന ഗ്രപ 
ഞ്ചത്തിന്റെ കഥയപ്പോഴെന്താകും? ഈ ചിന്തയിവിടെ നില്‍ക്കട്ടെ. നമ്മുടെ 
ബുദ്ധിക്കു പിടിച്ചെടുക്കാന്‍ കഴിയാത്ത ഏതോ അഖണ്ഡവസ്തുവില്‍ ഉള 
വാകുന്ന ചലനങ്ങളാണു കാലസങ്കലപത്തിനു കാരണമെന്നു കണ്ടുവല്ലോ. 
ആ അഖണ്ഡവസ്തുതന്നെയാണ്‌ വേദാന്തിയുടെ കാലസ്വരുപിയായ പര്രബ 
ഹ്മം. അതിന്റെ അഖണ്ഡതയെ വെളിപ്പെടുത്തിത്തരുന്ന വിദ്യയാണു ഗ്രഹ്മ 
വിദ്യ. ്രഹ്മവിദ്യയുടെ അനുഭൂതിമണ്ഡലത്തിലേയ്ക്കു കടക്കുന്നവര്‍ കാല 
സങ്കല്പത്തിനതീതരായിത്തീരുന്നുവെന്നാണ്‌ ഗുരുദേവന്‍ അടുത്ത ശ്ലോക 
ത്തില്‍ വിവരിക്കുന്നത്‌: 


15 പരയുടെ പാലു നുകര്‍ന്ന ഭാഗ്യവാന്മാര്‍- 
ക്കൊരു പതിനായിരമാണ്ടൊരലപ്നേരം; 
അറിവപരപ്രകൃതിക്കധീനമായാ- 
ലരനൊടിയായിരമാണ്ടുപോലെ തോന്നും. 


പരയുടെ ആത്മാവിനോടടുപ്പിക്കുന്ന പരാവിദ്യയിലൂടെ പരപ്രകൃതിനേടി; 
പാലുനുകര്‍ന്ന - നിരന്തരമായ ആത്മാനന്ദമനുഭവിക്കുന്ന; ഭാഗ്യവാന്മാര്‍ക്ക്‌ 


ആത്മോപദേശശതകം 581 





- ജ്ഞാനികള്‍ക്ക്‌; ഒരുപതിനായിരമാണ്ട്‌ - പതിനായിരം വര്‍ഷം; ഒരല്പ 

നേരം - നിമിഷംപോലെ കടന്നുപോകും; അറിവ്‌ - ബോധം; അപരപ്രകൃതി 

ക്കധീനമായാല്‍ - ജഡത്വത്തിനു ശക്തികൂട്ടുന്ന അപരാവിദ്യയിലൂടെ അപര 

പ്രകൃതിക്കു വശപ്പെട്ടുപോയാല്‍; അരനൊടി - അരനിമിഷം; ആയിരമാണ്ടു 

പോലെ തോന്നും - ആയിരം വര്‍ഷംപോലെ നീണ്ടുപോകുന്നതായി അനുഭ 

വപ്പെടും. 

ആത്മാവിനോടടുപ്പിക്കുന്ന പരാവിദ്യയിലൂടെ പരപ്രകൃതി നേടി നിര 

ന്തരമായ ആത്മാനന്ദമനുഭവിക്കുന്ന ജ്ഞാനികള്‍ക്ക്‌ പതിനായിരം വര്‍ഷം 
നിമിഷംപോലെ കടന്നുപോകും. ബോധം ജഡത്വത്തിനു ശക്തികുട്ടുന്ന അപ 
രാവിദ്യയിലൂടെ അപരപ്രകൃതിക്കു വശപ്പെട്ടു പോയാല്‍ അരനിമിഷം ആയിരം 
വര്‍ഷംപോലെ നീണ്ടു പോകുന്നതായി അനുഭവപ്പെടും. 


അരനൊടിയായിരമാണ്ടുപോലെ തോന്നും 


വിദ്യ പരാവിദ്യയെന്നും അപരാവിദ്യയെന്നും രണ്ടായി തിരിയുന്നു. പരാ 
വിദ്യ പരപ്രകൃതിക്കും അപരാവിദ്യ അപരപ്രകൃതിക്കും വഴിതെളിക്കുന്നു. 
പരാപ്രകൃതി സത്യത്തോടടുപ്പിക്കുമ്പോള്‍ അപരാപ്രകൃതി പ്രാപഞ്ചിക സുഖ 
ഭോഗങ്ങള്‍ക്കായി പ്രേരിപ്പിക്കുന്നു. പരാപ്രകൃതി സങ്കല്പങ്ങളെക്കുറിച്ച്‌ അഖ 
ണ്ഡബോധാനുഭവത്തിനു ശക്തികൂട്ടുമ്പോള്‍ അപരാപ്രകൃതി ജഡസങ്കല്പ 
ങ്ങളെ വര്‍ധിപ്പിച്ച്‌ ജഡാനുഭവത്തിനു ശക്തികൂട്ടുന്നു. പര്രപകൃതിക്കുഹേതു 
വായ പരാവിദ്യയെ വിദ്യയെന്നും അപരപ്രകൃതിക്കു ഹേതുവായ അപരാവി 
ദ്യയെ അവിദ്യയെന്നും വ്യവഹരിക്കാറുണ്ട്‌. സമയെന്നും അന്യയെന്നുമുള്ള 
പേരുകള്‍ സ്വീകരിച്ചുകൊണ്ട്‌ ഇവയെക്കുറിച്ചു ഗുരുദേവന്‍ തന്നെ ഇനിമേല്‍ 
വിശദമായി ചര്‍ച്ച ചെയ്യുന്നുണ്ട്‌. പരപ്രകൃതിയെ ആശ്രയിച്ചു സത്യബോധം 
വളരുന്തോറും കര്‍മചലനങ്ങളെ അവലംബമാക്കിയുള്ള കാലസങ്കല്പത്തിനു 
ശക്തി കുറയുന്നു. അതുകൊണ്ടാണ്‌ “പരയുടെ പാലുനുകര്‍ന്ന ഭാഗ്യവാ 
ന്മാര്‍ക്ക്‌” പതിനായിരമാണ്ട്‌ അല്പനേരമായിട്ടേ തോന്നു എന്നു പറഞ്ഞിരി 
ക്കുന്നത്‌. പരയുടെ പാല്‌ ആത്മാനന്ദമല്ലാതെ മറ്റൊന്നുമല്ല. അവിദ്യാകല്പി 
തങ്ങളായ നിരവധി നാമരൂപങ്ങളില്‍പെട്ട്‌ അറിവു ഭിന്നിക്കാന്‍ ഇടയായാല്‍ 
കാലസങ്കല്പം അതിനെ ശക്തിയായി പിടികൂടുകയും ലോകജീവിതം ക്ലേശ 
ഭൂയിഷ്ഠമായിത്തീരുകയും ചെയ്യും. അതുകൊണ്ടാണ്‌ അറിവ്‌ അപരപ്രകൃ 
തിയെ ആശ്രയിക്കുന്നവര്‍ക്ക്‌ അരനിമിഷം ആയിരമാണ്ടുപോലെ തോന്നു 
മെന്നു പറഞ്ഞിരിക്കുന്നത്‌. സുഖം സമയദൈര്‍ഘ്യം കുറയ്ക്കും; ദുഃഖം സമ 
യദൈര്‍ഘ്യം വര്‍ധിപ്പിക്കും. ഇതനുഭവസിദ്ധമാണല്ല്ലോ. 


പരയുടെ പാല്‍ എങ്ങനെയാണു ഭുജിക്കാന്‍ സാധിക്കുക? മനസിനെ 
ധ്യാനനിഷ്ഠകൊണ്ടു സങ്കല്പരഹിതമാക്കുന്നതോടെ പ്രാണശക്തി ഉജ്ജ 
ലിച്ചു സുഷുമ്നാ നാഡിവഴി ഭ്രൂമദ്ധ്യത്തെ ലക്ഷ്യമാക്കി ചലിക്കാന്‍ തുടങ്ങു 
മെന്ന്‌ മുന്‍പു പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. പ്രാണശക്തി സുഷുമ്നയില്‍ പ്രവേ 
ശിക്കുന്നതോടുകുടി വിവിധ തരത്തിലുള്ള അനാഹതധവനികള്‍ കേട്ടു തുട 
ങ്ങുന്നു. സ്വയം പൊന്തുന്ന ശബ്ദങ്ങളായതുകൊണ്ടാണിവയെ അനാഹത 


582 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


ധ്വനികളെന്നു വിളിക്കുന്നത്‌. ഈ ധ്വനികളില്‍ മനസിനെ ഏകാഗ്രപ്പെടുത്തി 
യാല്‍ ആ നാദങ്ങളോടൊത്തു മനസും പരമാത്മസത്തയില്‍ ലയിച്ചേകിഭവി 
ക്കുന്നു. തുടര്‍ന്ന്‌ ഉജ്ജ്വലമായ സത്യബോധം ആവിര്‍ഭവിക്കുകയും ചെയ്യുന്നു. 
ഗംഭീരമായ ഈ അനുഭൂതിയാണടുത്ത പദ്യത്തില്‍ വിവരിക്കുന്നത്‌: 


16 അധികവിശാലമരുപ്രദേശമൊന്നായ്‌ 
നദി പെരുകുന്നതുപോലെ വന്നു നാദം 
ശ്രുതികളില്‍ വീണു തുറക്കുമക്ഷിയെന്നും 
യതമിയലും യതിവര്യനായിടേണം. 
അധികവിശാലമരുപ്രദേശമൊന്നായ്‌ - വളരെ വിസ്തൃതമായ മരുഭൂമി 
യില്‍ നിറയെ; നദി പെരുകുന്നതുപോലെ - നദി ഒഴുകിനിറയുന്നതുപോലെ; 
നാദം വന്നു - ഹൃദയാകാശത്തില്‍ ദിവ്യനാദം ഇരമ്പി വന്നു; ശ്രുതികളില്‍ 
വീണു - വ്യക്തമായി കേള്‍ക്കാനിട വന്നു; അക്ഷി തുറക്കും - ജ്ഞാനോദയ 
മുണ്ടാകും; എന്നും - അതുകൊണ്ട്‌ എപ്പോഴും; യതമിയലും - മനസിനെ 
അടക്കിനിയന്ത്രിച്ചു; യതിവര്യനായിടേണം - യോഗിയായി ജീവിതം നയിക്കേ 
ണ്ടതാണ്‌. 
വളരെ വിസ്തൃതമായ മരുഭൂമിയില്‍ നിറയെ നദി ഒഴുകി നിറയുന്നതു 
പോലെ ഹൃദയാകാശത്തില്‍ ദിവ്യനാദം ഇരമ്പിവന്നു വ്യക്തമായി കേള്‍ക്കാ 
നിടവന്നു ജ്ഞാനോദയമുണ്ടാകും. അതുകൊണ്ട്‌ എപ്പോഴും മനസിനെ 
അടക്കി നിയന്ത്രിച്ചു യോഗിയായി ജീവിതം നയിക്കേണ്ടതാണ്‌. 


ശ്രുതികളില്‍ വീണുതുറക്കുമക്ഷി 

സങ്കല്പങ്ങള്‍ പൂര്‍ണമായും നിരോധിക്കപ്പടുമ്പോള്‍ ഹൃദയം ശൂന്യാ 
കാശത്തിന്റെ പ്രതീതിയുളവാക്കുന്നു. അങ്ങനെയുള്ള ഹൃദയത്തെയാണിവിടെ 
മരുപ്രദേശത്തോടുപമിച്ചിരിക്കുന്നത്‌. മരുഭൂമിയില്‍ നദീപ്രവാഹം പോലെ 
ശുന്യാകാശത്തില്‍ പ്രാണശക്തിയുടെ പ്രസരവും അനേകതരം അനാഹത 
ധ്വനികളുടെ ആവിര്‍ഭാവവും ഉണ്ടാകുന്നു. ഇതിനെ ശബ്ദകോലാഹല 
ത്തോടെ പ്രവഹിക്കുന്ന നദിയോടുപമിച്ചതു തികച്ചും അനുഭൂതിയുടെ ആസ്വാ 
ദൃതയോടെയാണെന്ന്‌ ഓര്‍ക്കേണ്ടതാണ്‌. ശ്രീശങ്കരഭഗവത്‌ പാദര്‍ “യോഗ 
താരാവലി” എന്ന കൃതിയില്‍ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: 


സരേചചുരൈരനിലസ്വ കുംഭൈ- 
സ്തര്‍വാസുതാഡീഷു വിശോധിതാസു 
അനാഹതാലേയോബഹുഭിഃ പ്രകാര൭ര- 
രന്ത്രപവര്‍തേതസദാ നിനാദഃ 


പ്രാണായാമഘടകങ്ങളായ രേചകപൂരകകുംഭങ്ങള്‍കൊണ്ട്‌ എല്ലാ 
നാഡികളും ശുദ്ധീകരിക്കപ്പെട്ടു കുണ്ഡലിനീ പ്രാണപ്രസരമാരംഭിക്കുമ്പോള്‍ 
അനേക വിധത്തിലുള്ള അനാഹതനാദങ്ങള്‍ ഒരു യോഗിക്ക്‌ ഹൃദയത്തില്‍ 
ആവിര്‍ഭവിച്ചു കേള്‍ക്കാന്‍ ഇടവരുന്നു. നാദവൈവിധ്യത്തെക്കുറിച്ചു ശങ്കരഭ 


ആത്മോപദേശശതകം 583 


ഗവത്പാദരുടെ പ്രഥമശിഷ്യനായ സുരേശ്വരാചാര്യര്‍ ദക്ഷിണാമൂര്‍ത്തി 
സ്ത്രോത്രത്തിനു വ്യാഖ്യാനമെഴുതുമ്പോള്‍ ഒരുകാരികയില്‍ ഇങ്ങനെ പറ 
ഞ്ഞു കാണുന്നു: 


പോണേ സുഷുമ്നാം സംപ്രാപ്തേ നാദേോ്ന്തം (ശുുയതേ/ഷ്ടഥാ 
ഘണ്ഡാദുന്ദുഭിശംഖ്വാബ്ധിവീഞാവേണ്ഡാദ? താളവത്‌. 


പ്രാണപ്രസരം സുഷുമ്നയിലേക്കു കടന്നു കഴിഞ്ഞാല്‍ ഉള്ളില്‍ എട്ടു 
തരം നാദങ്ങള്‍ കേള്‍ക്കാനിടവരുന്നു. മണിനാദം, ദുന്ദുഭിഘോഷം, ശംഖ 
ധ്വനി, വീണാരവം, വേണുഗാനം എന്നിവയൊക്കെ അതില്‍ ഉള്‍പ്പെടുന്നു. 
ഈ അനാഹതധ്വനികളില്‍ ഏകാഗ്രപ്പെടുത്തി മനസ്സിനെ ജയിക്കുന്ന യോഗ 
ത്തിനാണ്‌ നാദലയയോഗമെന്നും, നാദാനുസന്ധാനയോഗമെന്നും മറ്റും 
യോഗികള്‍ പേരിട്ടിരിക്കുന്നത്‌. “പപരബോധസുധാകര'മെന്ന കൃതിയില്‍ ശങ്കര 
ഭഗവത്പാദര്‍ ഈ നാദാനുസന്ധാനയോഗം വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്‌. 
ഹഠയോഗവിധിപ്രകാരം പ്രാണായാമം ശീലിക്കാതെ ധ്യാനത്തില്‍കൂടി മനോ 
നിയന്ത്രണം നേടുന്നവര്‍ക്കും പ്രാണശക്തിയുടെ ഉദയത്തോടെ അനാഹത 
ധ്വനികള്‍ കേള്‍ക്കാന്‍ കഴിയുമെന്ന്‌ അതില്‍ പ്രസ്താവിക്കുന്നു. ഒന്നുരണ്ടു 
പദ്യങ്ങള്‍ ഇവിടെ ഉദ്ധരിക്കാം: 


ഭേരീമൃദംഗശംഖാദ്യാഹതനാദമനഃക്ഷണംരമതേ 
കിംപ്ുനരനാഹതേ/സ്മില്‍മധുരമധുഭര/ഖവണ്ഡിതേ സ്വച്ഛ 


(്രബോ. 146 


“ഭേരീമൃദംഗശംഖാദി കൃത്രിമ വാദ്യഘോഷങ്ങളില്‍ നമ്മുടെ മനസ്‌ 
അല്പനേരത്തേയ്ക്കു രമിക്കുന്നു. അകൃത്രിമവും മധുരമധുരവും തുടര്‍ന്നു 
നിലനില്‍ക്കുന്നതും സ്വച്ഛവുമായ അനാഹതധ്വനിയില്‍ മനസ്‌ അലിഞ്ഞു 
ചേരുമെന്നു പ്രത്യേകം പറയാനുണ്ടോ? 


നാദാഭ്യന്തര്‍വര്‍ത്തിജ്യോതിര്യദ്ര്‍ത്തതേഹിചിരം 
തത്രമനോലി?നം ചേന്നപുതഃസംസാരബന്ധായ 


(പിബ്വോ. 148 


“അനാഹതനാദത്തിനുള്ളില്‍ തുടര്‍ന്നു ബ്രഹ്മജ്യോതിസ്സും ഇടതിങ്ങു 
ന്നു. മനസ്‌ അതില്‍ ലയിച്ചാല്‍ പിന്നെ സംസാരബന്ധമുണ്ടാകുന്നതല്ല! ഇതു 
തന്നെ ഗുരുദേവന്‍ “ജനനീ നവരത്നമഞ്ജരി'യില്‍ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു: 


എന്നാശയംഗതിപെറും നാദഭുമിയിലമര്‍ന്നാവിരാഭപടരും 
ചിന്നാഭിയില്‍ ്രിപുടിയെന്നാണറുംപട! കലര്‍ന്നാറിടുന്നു ജനന. 


“അമ്മേ, എന്റെ ഹൃദയം അനാഹതനാദഭുമിയില്‍ ലയിച്ചു പ്രകാശം 
പരത്തുന്ന ആത്മസ്വരുപത്തില്‍ ത്രിപുടി നശിച്ച്‌ ഏകീഭവിച്ചാശ്വസിക്കുന്ന 
തെന്നാണ്‌? ഈ നാദാനുസന്ധാനയോഗം മറ്റുള്ള യോഗങ്ങളെക്കാളൊക്കെ 


584 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധ്രര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


ശ്രേഷ്ഠമാണെന്നും ശങ്കരഭഗവത്പാദര്‍ പ്രസ്താവിച്ചു കാണുന്നു. ഇത്ര വിശി 
ഷ്ടമായ നാദലയയോഗത്തിന്റെ അനുഭൂതി തുളുമ്പുന്ന പ്രതിപാദനമാണ്‌ പതി 
നാറാം ശ്ലോകത്തില്‍ ഗുരുദേവന്‍ നിര്‍വഹിച്ചിരിക്കുന്നത്‌. ‘തുറക്കുമക്ഷി” എന്നു 
ളളതുകൊണ്ട്‌ ജ്യോതിര്‍മയമായ ബ്രഹ്മജ്ഞാനം ഉദയം ചെയ്യുമെന്നര്‍ഥം. 


ആത്മാവ്‌ മുന്നു ശരീരങ്ങളെ ആശ്രയിച്ചാണ്‌ പ്രപഞ്ചാനുഭവത്തില്‍പെട്ടു 
സംസാരബന്ധത്തില്‍ കുടുങ്ങുന്നത്‌. ഒരു സത്യാന്വേഷിക്ക്‌ ഈ മുന്നു ശരീ 
രങ്ങളെയും കടന്നുപോകേണ്ടതുണ്ട്‌. മനോഹരമായ ഒരു രൂപകല്പനയിലൂടെ 
അടുത്ത പദ്യത്തില്‍ ഗുരുദേവന്‍ ഈ മൂന്നു ശരീരങ്ങളെയും കുറിച്ചു പ്രതി 
പാദിച്ചിരിക്കുന്നു. സങ്കല്പജയം സ്ഥുലസുക്ഷ്മശരീരങ്ങളെയും നാദലയം 
കാരണശരീരത്തെയും തള്ളിമാറ്റാന്‍ സഹായിക്കുന്നു. അതുകൊണ്ടാണ്‌ നാദ 
ലയപ്രതിപാദനത്തിനുശേഷം ഈ മൂന്നു ശരീരങ്ങളെയും കുറിച്ച്‌ പ്രതിപാ 
ദിക്കാന്‍ ഇടയായത്‌. 


17 അഴലെഴുമഞ്ചിതളാര്‍ന്നു രണ്ടുതട്ടായ്‌ 
ച്ചുഴലുമനാദിവിളക്കു തൂക്കിയാത്മാ 
നിഴലുരുവായെരിയുന്നു നെയ്യതോ, മുന്‍ 
പഴകിയവാസന, വര്‍ത്തി വൃത്തിയത്രേ. 
അഴലെഴും - ചൂടുപരത്തി കത്തുന്ന; അഞ്ചിതളാര്‍ന്നു - അഞ്ചുനാള 
ങ്ങളോടുകുടിയ; രണ്ടു തട്ടായ്‌ - രണ്ടു തട്ടുകളുള്ള; ചുഴലും - കറങ്ങിക്കൊ 
ണ്ടിരിക്കുന്ന; അനാദിവിളക്കുതുക്കി - ആദിയില്ലാത്ത ഒരു വിളക്കു തൂക്കി; 
ആത്മാ - ബോധസ്വരുപനായ ആത്മാവ്‌; നിഴലുരുവായ്‌ - നിഴല്‍ ശരീരത്തി 
നുള്ളില്‍ സ്ഥിതിചെയ്ത്‌; എരിയുന്നു - എരിഞ്ഞുകൊണ്ടിരിക്കുന്നു; നെയ്യതോ 
- ഈ വിളക്കിനെരിയാനുള്ള നെയ്യാകട്ടെ; മുന്‍പഴകിയ വാസന - മുന്‍കാല 
ങ്ങളില്‍ ആര്‍ജിച്ച കര്‍മവാസനയാണ്‌; വര്‍ത്തി - എരിയാനുള്ള തിരി; വൃത്തി 
യത്രേ - ചിത്തസങ്കല്പങ്ങള്‍ തന്നെയാണ്‌. 
ചൂടുപരത്തി കത്തുന്ന അഞ്ചു നാളങ്ങളോടു കൂടിയ രണ്ടു തട്ടുകളുള്ള 
കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആദിയില്ലാത്ത ഒരു വിളക്കു തൂക്കി ബോധസ്വരൂപ 
നായ ആത്മാവ്‌ നിഴല്‍ ശരീരത്തിനുള്ളില്‍ സ്ഥിതിചെയ്ത്‌ എരിഞ്ഞുകൊ 
ണ്ടിരിക്കുന്നു. ഈ വിളക്കിനെരിയാനുള്ള നെയ്യാകട്ടെ മുന്‍കാലങ്ങളില്‍ 
ആര്‍ജിച്ച കര്‍മവാസനയാണ്‌. എരിയാനുള്ള തിരി ചിത്തസങ്കല്പങ്ങള്‍ തന്നെ 
യാണ്‌. 


നിഴലുരുവായെരിയുന്നു 


ആത്മപ്രതിബിംബം മുന്നു ശരീരങ്ങളേന്തി ചലിക്കുന്ന സംസാരഗതിയെ 
മനോഹരമായ ഒരു രൂപകല്പനയില്‍ കൂടി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്‌ 
ഗുരുദേവന്‍. ആത്മാവ്‌ കാരണശരീരം, സൂക്ഷ്മശരീരം, സ്ഥൂലശരീരം എന്നീ 
മുന്നുപാധികളെ ആശ്രയിച്ചാണ്‌ പ്രപഞ്ചാനുഭവമുളവാക്കുന്നത്‌. ഗാഡനിദ്ര 
യില്‍ ആത്മാവിനനുഭവപ്പെടുന്ന ഇരുണ്ട മറയാണ്‌ കാരണശരീരം. ഉറക്കത്തില്‍ 
സ്ഥുലശരീരവും സൂക്ഷ്മശരീരവും വിസ്മരിക്കപ്പെടുന്നു. ഒരിരുളിന്റെ രൂപ 
ത്തിലുള്ള കാരണശരീരവും അതില്‍ ഒളിഞ്ഞിരിക്കുന്ന ആത്മാവും മാത്രം 


തആത്മോപദേശശതകം 585 





അവശേഷിക്കുന്നു. ഈ കാരണശരീരമാണ്‌ ആത്മാവിനെ മൂടുന്ന അജ്ഞാ 
നമറ. ഉറക്കത്തില്‍ ഇന്ദ്രിയങ്ങളുടെയും മനസിന്റെയും പ്രവര്‍ത്തനം നിശ്ശേഷം 
നിലയ്ക്കുന്നു. ഈ കാരണശരീരത്തെയാണു ശ്ലോകത്തില്‍ “നിഴലുരു'വെന്നു 
വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. വിളക്കു കത്തുമ്പോള്‍ ചുവട്ടില്‍ നിഴല്‍ പതി 
ക്കുക സാധാരണമാണല്ലോ. ഇങ്ങനെ അടിയില്‍ തമോമയമായ നിഴല്‍ നില 
നിറുത്തിക്കൊണ്ടെരിയുന്ന ഈ സംസാരവിളക്കിന്‌ എരിയുന്ന രണ്ടു തട്ടുക 
ളുണ്ട്‌. അവയാണ്‌ സൂക്ഷ്മശരീരവും സ്ഥുലശരീരവും. സൂക്ഷ്മങ്ങളായ 
ജ്ഞാനേന്ദ്രിയങ്ങളും കര്‍മേന്ദ്രിയങ്ങളും പഞ്ചരപാണന്മാരും ബുദ്ധിയും 
മനസും ചേര്‍ന്നതാണ്‌ സൂക്ഷ്മശരീരം. മാംസാസ്ഥിമയമായതാണ്‌ സ്ഥൂലശ 
രീരം. സ്ഥുലശരീരത്തിലെന്നപോലെ സുക്ഷ്മശരീരത്തിലും ഇന്ദ്രിയങ്ങളുള്ള 
തുകൊണ്ടാണ്‌ സ്വപ്നാവസ്ഥയില്‍ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചനുഭവിക്കാന്‍ കഴി 
യുന്നത്‌. സൂക്ഷ്മശരീരത്തിന്റെ സ്വതന്ത്രമായ പ്രവര്‍ത്തനരംഗമാണ്‌ സ്വപ്നം. 
സ്ഥുലശരീരത്തിന്റെ പ്രവര്‍ത്തനരംഗം ഉണര്‍ന്നിരുന്നു ബാഹ്യവിഷയങ്ങളെ 
അനുഭവിക്കുന്ന ജാഗ്രത്താണ്‌. സുഖദുഃഖങ്ങള്‍ അനുഭവിച്ചുകൊണ്ട്‌ ഉണ്ടായി 
മറയുന്ന ശരീരങ്ങളാണ്‌ സൂക്ഷ്മശരീരവും സ്ഥുലശരീരവും. അതുകൊണ്ടാ 
ണിവയെ ചുഴലുന്ന വിളക്കിന്റെ എരിയുന്ന രണ്ടു തട്ടുകളായി കല്പിച്ചിരി 
ക്കുന്നത്‌. ജീവിതം അഥവാ സംസാരം തന്നെയാണ്‌ വിളക്ക്‌. അതിലെ എരി 
യുന്ന രണ്ടു തട്ടുകള്‍ സൂക്ഷ്മസ്ഥൂലശരീരങ്ങള്‍. ഈ തട്ടുകളിലെ അഴലെ 
ഴുന്ന അഞ്ചിതളുകള്‍ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളാണ്‌. കര്‍മേന്ദ്രിയങ്ങളും 
പ്രാണന്മാരുമൊക്കെയുണ്ടെങ്കിലും അറിവിനെ സമാഹരിച്ചു ജ്വലിക്കുന്ന ഇത 
ളുകള്‍ ജ്ഞാനേന്ദ്രിയങ്ങള്‍ മാത്രമാണ്‌. ഇന്ദ്രിയജന്യങ്ങളായ അറിവുകള്‍ 
ജ്ഞാനിയുടെ ദൃഷ്ടിയില്‍ ദുഃഖദായകങ്ങളായതുകൊണ്ടാണ്‌ “അഴലെഴുമ 
ഞ്ചിതള്‍' എന്നു പറഞ്ഞിരിക്കുന്നത്‌. അഗ്നിയുടെ സ്ഥാനത്താണാത്മാവ്‌. 
ആവര്‍ത്തിച്ചുറപ്പിച്ചിട്ടുള്ള വാസനയാണ്‌ എണ്ണ. അന്തഃകരണത്തില്‍ പൂര്‍വജ 
ന്മാര്‍ജിതങ്ങളായി അടിഞ്ഞുകിടക്കുന്ന രാഗദ്വേഷങ്ങളാണ്‌ “മുന്‍പഴകിയവാ 
സന.” സങ്കല്പങ്ങള്‍ തിരികളും. വാസനയില്‍ നിന്നാണ്‌ സങ്കല്പങ്ങള്‍ 
പൊന്തുന്നത്‌. എണ്ണയില്‍ നിന്നു തിരികള്‍ നീങ്ങിവരുന്നതുപോലെ. ആ തിരി 
കളില്‍ അഗ്നിയുടെ സ്ഥാനത്തുള്ള അറിവാകുന്ന ആത്മാവു പ്രകാശിച്ചു ചൂടു 
ണ്ടാക്കുന്നു. അതായതു ദുഃഖിക്കുന്നു. അതുകൊണ്ടാണ്‌ “എരിയുന്നു” എന്നു 
പറഞ്ഞിരിക്കുന്നത്‌. ജ്ഞാനേന്ദ്രിയങ്ങള്‍ വഴി അഞ്ചു നാളങ്ങളായി പിരി 
ഞ്ഞാണ്‌ ഈ തിരികള്‍ എരിയുന്നത്‌. എണ്ണയുടെ ഗുണമനുസരിച്ചാണു തിരി 
യുടെ പ്രകാശം. പലതരം എണ്ണകളില്‍ കത്തുന്ന തിരികള്‍ക്കു പലതരം പ്രകാ 
ശങ്ങളാണ്‌ കാണപ്പെടുക. അതുപോലെ വാസനകളുടെ സ്വഭാവമനുസരി 
ച്ചാണ്‌ സങ്കല്പങ്ങള്‍ പ്രകാശിക്കുന്നത്‌. സദ്വാസനകളാണെങ്കില്‍ സത്സങ്ക 
ല്പങ്ങള്‍; ദുര്‍വാസനകളാണെങ്കില്‍ ദുസ്സങ്കല്പങ്ങള്‍; ഇതാണ്‌ നിയമം. ഈ 
വിളക്ക്‌ എന്നാണെരിയാന്‍ തുടങ്ങിയതെന്ന്‌ ഒരു നിശ്ചയവുമില്ല. അതുകൊ 
ണ്ടാണ്‌ “അനാദി വിളക്ക്‌” എന്നു പറഞ്ഞിരിക്കുന്നത്‌. അത്യന്തം സൂക്ഷ്മവും 
മനോഹരവുമായ ഈ രൂപകല്പനയില്‍ കൂടി ജീവിതത്തിന്റെ പൂര്‍ണചിത്ര 
മാണ്‌ വരച്ചു കാട്ടിയിരിക്കുന്നത്‌. ഈ കല്പന വ്യക്തമായി മനസിലാക്കാന്‍ 


586 ശ്രീനാരായണ ഗുരുദേവഷ്യത?കശി സന്വ്യര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


വേണ്ടി ഉപമേയങ്ങളെ കൂട്ടിച്ചേര്‍ത്ത്‌ ഇതിന്റെ അര്‍ഥം നമുക്കിങ്ങനെ സംഗ്ര 
ഹിക്കാം. 


ആത്മാവാകുന്ന അഗ്നി ദുഃഖത്തില്‍ക്കൂടി അഴല്‍ നല്‍കുന്ന പഞ്ചേന്ദ്രി 
യങ്ങളാകുന്ന അഞ്ചിതളുകളുള്ള സൂക്ഷ്മസ്ഥുലശരീരങ്ങളാകുന്ന രണ്ടു തട്ടു 
കളോടുകൂടി കാരണശരീരമാകുന്ന നിഴലും പേറി പഴകിയ വാസനയാകുന്ന 
എണ്ണയൊഴിച്ച്‌ സങ്കല്പങ്ങളാകുന്ന തിരി നീട്ടി അനാദിയായി ചുഴന്നുകൊ 
ണ്ടിരിക്കുന്ന സംസാരമാകുന്ന വിളക്കു തൂക്കി എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. 


ഈ സംസാരദീപത്തെ പ്രകാശമാനമാക്കി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന 
ആത്മാവ്‌ സകലരിലും സദാ “ഞാന്‍ ഞാന്‍” എന്നിങ്ങനെ പ്രത്യക്ഷമായി 
സഫുരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആത്മാവിന്റെ യഥാര്‍ഥസ്വരുപമെന്ത്‌? ഈ 
ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരമാണടുത്ത പദ്യം. 


18 അഹമിരുളല്ലിരുളാകിലന്ധരായ്‌ നാ- 
മഹമഹമെന്നറിയാതിരുന്നിടേണം; 
അറിവതിനാലഹമന്ധകാരമല്ലെ- 
ന്നറിവതിനിങ്ങനെയാര്‍ക്കുമോതിടേണം. 

അഹം - ഞാന്‍, ഞാന്‍ എന്നു സകലരിലും സ്ഫുരിക്കുന്ന അനുഭവം; 
ഇരുളല്ല - ഇരുട്ടല്ല അഥവാ ജഡമല്ല; ഇരുളാകില്‍ - അതു ജഡമായിരുന്നെ 
ങ്കില്‍; അന്ധരായ്‌ - അനുഭവമില്ലാത്തവരായി; നാം - നാമെല്ലാം; അഹം അഹം 
എന്ന്‌ - ഞാനുണ്ട്‌, ഞാനുണ്ട്‌ എന്ന്‌; അറിയാതിരുന്നിടേണം -അനുഭവിക്കു 
മായിരുന്നില്ല; അറിവതിനാല്‍ - ഞാനുണ്ട്‌, ഞാനുണ്ട്‌ എന്നനുഭവിക്കുന്നതു 
കൊണ്ട്‌; അഹം - ഞാന്‍; അന്ധകാരമല്ലെന്ന്‌ - ജഡമല്ലെന്ന്‌; അറിവതിന്‌ - 
ധരിക്കുന്നതിന്‌; ഇങ്ങനെ - ഇപ്രകാരം യുക്തി യുക്തം; ആര്‍ക്കും ഓതിടേണം 
- ആര്‍ക്കും ഉപദേശിക്കണം. 
ഞാന്‍, ഞാന്‍ എന്നു സകലരിലും സ്ഫുരിക്കുന്ന അനുഭവം ഇരുട്ടല്ല 
അഥവാ ജഡമല്ല. അതു ജഡമായിരുന്നെങ്കില്‍ അനുഭവം ഇല്ലാത്തവരായി 
നാമെല്ലാം ഞാനുണ്ട്‌, ഞാനുണ്ട്‌ എന്ന്‌ അനുഭവിക്കുമായിരുന്നില്ല. ഞാനുണ്ട്‌, 
ഞാനുണ്ട്‌ എന്നനുഭവിക്കുന്നതുകൊണ്ട്‌ “ഞാന്‍” ജഡമല്ലെന്നു ധരിക്കുന്നതിന്‌ 
ഇപ്രകാരം യുക്തിയുക്തം ആര്‍ക്കും ഉപദേശിക്കണം. 


അറിവതിനിങ്ങനെയാര്‍ക്കുമോതിടേണം 


അവരവരിലുള്ള “ഞാന്‍, ഞാന്‍” എന്ന ബോധത്തെ ആശ്രയിച്ചാണ്‌ 
മറ്റു സകല പ്രപഞ്ചഘടകങ്ങളും പ്രതിഭാസിക്കുന്നത്‌. ഞാനുണ്ട്‌, ഞാനുണ്ട്‌ 
എന്നു സ്വയം ഉണ്മ അനുഭവിക്കുന്നതുകൊണ്ടു തന്നെ ഈ “ഞാന്‍” ജഡമല്ല, 
ബോധമാണെന്ന്‌ ആര്‍ക്കും വേര്‍തിരിക്കാം. ജഡത്തിനു സ്വയം ഉണ്മ അനുഭ 
വിക്കാന്‍ കഴിയുകയില്ലല്ലോ. ബോധത്തില്‍ മാത്രമാണ്‌ ജഡങ്ങള്‍ ഉള്ളവയാ 
യിത്തീരുന്നത്‌. അവനവന്റേതായ ബുദ്ധി, മനസ്‌, ഇന്ദ്രിയങ്ങള്‍, ശരീരം എന്നിവ 
പോലും “ഞാന്‍” എന്ന ബോധത്തെ ആശ്രയിക്കുന്നതുകൊണ്ടാണ്‌ ഉള്ളവ 
യായി നിലനില്‍ക്കുന്നത്‌. “ഞാന്‍” എന്ന ബോധമകന്നാല്‍ എല്ലാ പ്രപഞ്ചാ 


ആമത്മോപദേശശതകം 587 


നുഭവങ്ങളും അതോടെ അസ്തമിക്കും. ഇങ്ങനെ മറ്റു സകലതും ഞാനെന്ന 
ബോധത്തെ ആശ്രയിച്ചു പ്രകാശിക്കുന്നതുകൊണ്ട്‌ “ഞാന്‍” മാത്രമാണ്‌ പ്രകാ 
ശസ്വരൂപമായ സത്യമെന്ന്‌ ബോദ്ധ്യപ്പെടാന്‍ പ്രയാസമില്ല. ശങ്കരഭഗവത്പാ 
ദര്‍ ഒരു ഗുരുശിഷ്യസംവാദത്തില്‍ക്കൂടി ഇക്കാര്യം ഇങ്ങനെ വെളിപ്പെടുത്തു 
ന്നു. ഗുരു ശിഷ്യനോടു ചോദിച്ചു. “നിനക്കു പ്രകാശം തരുന്നതാരാണ്‌? “പകല്‍ 
സൂര്യനാണു പ്രകാശം തരുന്നത്‌.” “സൂര്യന്‍ മറഞ്ഞാലോ?' രാത്രി അഗ്നിയും 
ചന്ദ്രനും മറ്റുമാണ്‌. “ആട്ടെ, സൂര്യനെയും അഗ്നിയെയും ഒക്കെ കാണാന്‍ 
നിന്നെ സഹായിക്കുന്നതാര്‍? ‘കണ്ണ്‌ “കണ്ണടച്ചാല്‍ ഉള്ളില്‍ നടക്കുന്ന വ്യാപാ 
രങ്ങളെ പ്രകാശിപ്പിക്കുന്നതാര്‍?” “ബുദ്ധി”. “ബുദ്ധിയെ കാണുന്നതാര്‍?” “അതു 
ഞാന്‍ തന്നെയാണ്‌” “അല്ലയോ ശിഷ്യ, അങ്ങനെയാണെങ്കില്‍ നിന്റെയുള്ളി 
ലുള്ള “ഞാന്‍” തന്നെയാണ്‌ ഏറ്റവും വലിയ പ്രകാശം! ശിഷ്യനു സമ്മതി 
ക്കാതെ തരമില്ലെന്നായി. ഇക്കാര്യം തന്നെയാണ്‌ എഴുത്തച്ഛന്‍ ഹരിനാമ 
കീര്‍ത്തനത്തില്‍ ഇങ്ങനെ പ്രസ്താവിക്കുന്നത്‌: 


അര്‍ക്കാനലാദിവെളിവൊക്കെ (ഗഹിക്കുമൊരു 
കണ്ണിന്നു കണ്ണു മനമാകുന്ന കണ്ണതിനു 
കണ്ണായിരുന്നപൊരുള്‍ 'താനെന്നുറയ്ക്കുമള- 
വാനന്ദമെന്തു ഹരിനാരായണായ നമഃ 


സൂര്യന്‍, അഗ്നി ഇവയെക്കാണുന്നതാണ്‌ കണ്ണ്‌. കണ്ണിനെ കാണുന്ന 
കണ്ണാണ്‌ മനസ്‌. ആ മനസിനെ കാണുന്ന കണ്ണാണ്‌ താനെന്നറിയുമ്പോള്‍ 
ഉണ്ടാകുന്ന ആനന്ദത്തെക്കുറിച്ചെന്തു പറയാനാണ്‌. എല്ലാ പ്രപഞ്ചഘടകങ്ങ 
ളിലും “ഞാന്‍”, “ഞാന്‍” എന്ന അനുഭവമുളവാക്കിക്കൊണ്ടു പ്രവര്‍ത്തിക്കുന്ന 
ബോധസത്ത പ്രപഞ്ചത്തിന്റെ മുഴുവന്‍ ആദികാരണവും അഖണ്ഡബോധ 
സ്വരുപവുമായ പരമാത്മാവാണെന്നു സകലരെയും പറഞ്ഞു ബോധ്യപ്പെടു 
ത്തേണ്ടതാണ്‌. ഇതാണു വേദാന്തത്തിന്റെ പ്രധാന സന്ദേശം. 


ആദികാരണമായ ഈ പരമാത്മാവു മാത്രമേ യഥാര്‍ഥത്തില്‍ വസ്തു 
വായി ഇവിടെയുള്ളൂ. സൂര്യചന്ദ്രമനുഷ്യ പക്ഷിമൃഗാദി പ്രപഞ്ചഘടകങ്ങളോ? 
അതില്‍ തല്ക്കാലത്തേയ്ക്കുണ്ടെന്നു തോന്നുന്ന നാമരൂുപങ്ങള്‍മാ(്രം. എല്ലാ 
ജഡദൃശ്യങ്ങളം വെറും നാമരൂപങ്ങള്‍. ഇക്കാര്യമാണ്‌ പത്തൊന്‍പതാം 
ശ്ലോകം വെളിപ്പെടുത്തുന്നത്‌. 


19 അടിമുടിയറ്റമതുണ്ടിതുണ്ടതുണ്ടെ- 
ന്നടിയിടുമാദിമസത്തയുള്ളതെല്ലാം; 
ജഡമിതു സര്‍വമനിത്യമാം: ജലത്തിന്‍- 

വടിവിനെ വിട്ടു തരങ്ഗമന്യമാമോ? 
അടിമുടിയറ്റം - കാല്‍, തല, അഗ്രം അഥവാ കീഴ്മേല്‍, അവസാനം; 
അതുണ്ട്‌ ഇതുണ്ട്‌ അതുണ്ട്‌ - അതുവേറെ, ഇതുവേറെ, മറ്റേതുവേറെ; എന്ന 
ടിയിടും - എന്നിങ്ങനെ അളന്നുകുറിച്ചു പലതാക്കിക്കാണും; ഉള്ളതെല്ലാം - 
യഥാര്‍ഥത്തില്‍ ഉള്ളതായിക്കാണപ്പെടുന്നതെല്ലാം; ആദിമസത്ത - ആദികാര 


588 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





ണമായ അഖണ്ഡബോധം തന്നെയാണ്‌; ജഡമിതുസര്‍വം - പലതായിക്കാ 

പ്പെടുന്ന ജഡദൃശ്യങ്ങള്‍ മുഴുവന്‍; അനിത്യമാം - മാഞ്ഞുമറയുന്നവയാണ്‌; 

തരംഗം - തിര; ജലത്തില്‍ വടിവിനെവിട്ട്‌ - വെള്ളത്തിലെ ഒരു വടിവെന്ന 

തില്‍ കവിഞ്ഞ്‌; അന്യമാമോ? - മറ്റെന്തെങ്കിലുമാവാന്‍ പറ്റുമോ? 

കാല്‍, തല, അഗ്രം അഥവാ കീഴ്മേല്‍, അവസാനം, അതുവേറെ, ഇതു 

വേറെ, മറ്റേതുവേറെ എന്നിങ്ങനെ അളന്നു കുറിച്ചു പലതാക്കിക്കാണും. 
യഥാര്‍ഥത്തില്‍ ഉള്ളതായിക്കാണപ്പെടുന്നതെല്ലാം ആദികാരണമായ അഖണ്ഡ 
ബോധം തന്നെയാണ്‌. പലതായിക്കാണപ്പെടുന്ന ജഡദൃശ്യങ്ങള്‍ മുഴുവന്‍ 
മാഞ്ഞുമറയുന്നവയാണ്‌. തിര വെള്ളത്തിലെ ഒരു വടിവില്‍ കവിഞ്ഞു മറ്റെ 
ന്തെങ്കിലുമാവാന്‍ പറ്റുമോ? 


ആദിമസത്തയുള്ളതെല്ലാം 


കാലദേശനാമഗതങ്ങളായ വിഭജനങ്ങളാണ്‌ പലതിന്റെ തോന്നലുളവാ 
ക്കുന്നത്‌. ആരംഭവും അവസാനവും അഥവാ ജനനവും മരണവും നോക്കി 
പദാര്‍ഥങ്ങളെ വിഭജിക്കുന്നു. കാലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിഭജനമ 
ണിത്‌. കാലും തലയും നോക്കി അഥവാ കീഴും മേലും നോക്കി പദാര്‍ഥ 
ങ്ങളെ വിഭജിക്കാറുണ്ട്‌. ദേശത്തെ ആസ്പദമാക്കിയുള്ള വിഭജനമാണിത്‌. 
വെറും പേരുകളെ ആസ്പദമാക്കിയുള്ള വിഭജനമാണ്‌ അതുണ്ട്‌, ഇതുണ്ട്‌, 
മറ്റേതുണ്ട്‌ എന്നിങ്ങനെയുള്ള വിഭജനം. ഈ വിഭജനങ്ങളെല്ലാം സംഗ്രഹി 
ച്ചുകൊണ്ടുള്ള വാക്യമാണ്‌ “അടിമുടിയറ്റമതുണ്ടിതുണ്ടതുണ്ടെന്നടിയിടും" 
എന്നുള്ളത്‌. അടിയിടും; അളന്നു വിഭജിക്കും. ഇപ്രകാരമുള്ള വിഭജനങ്ങളില്‍ 
ഉണ്ടെന്നു തോന്നിക്കുന്ന കാഴ്ചകളെല്ലാം ചിന്തിച്ചുനോക്കിയാല്‍ ആദികാര 
ണമായ അഖണ്ഡബോധം തന്നെയാണെന്നു തെളിയും. ഇതാണു പരമാര്‍ഥ 
മെങ്കില്‍ പിന്നെ പലതായി തോന്നിക്കുന്നതെന്തുകൊണ്ട്‌? മണ്ണില്‍ പാത്രനാ 
മരൂപങ്ങളെന്ന പോലെ ബോധത്തില്‍ പ്രത്യക്ഷപ്പെടുന്ന വെറും നാമരൂപ 
ങ്ങള്‍ മാത്രമാണ്‌ എല്ലാ ജഡദൃശ്യങ്ങളും. വെള്ളത്തില്‍ തിരയുടെ വടിവെ 
ന്നപോലെ ഇവ ബോധത്തില്‍ ഉണ്ടായി മറയുന്നവയായതുകൊണ്ട്‌ അനിത്യ 
ങ്ങളാണ്‌. വെള്ളത്തിലെ തിര എപ്പോഴെങ്കിലും വെള്ളത്തില്‍നിന്നും ഭിന്നമാ 
യിത്തീരുന്നുണ്ടോ? തിര പിന്നെയെന്താണ്‌? വെള്ളത്തില്‍ ഉണ്ടായെന്നു 
തോന്നിക്കുന്ന ഒരു പ്രത്യേകരുപം. അതിനൊരു പുതിയ പേരുകൊടുത്തു 
നാം പ്രത്യേകം മനസിലാക്കുന്നു. ആ പ്രത്യേക രൂപം മറഞ്ഞപ്പോള്‍ പേരും 
മറഞ്ഞു. ഉള്ളതു വെള്ളം മാത്രമാണെന്നു തീര്‍ച്ച. വെള്ളവും തിരയും എന്ന 
പോലെയാണ്‌ അഖണ്ഡബോധസ്വരുപനായ പരമാത്മാവും പ്രപഞ്ചവും. ഉണ്ടെ 
ന്നുതോന്നിച്ച്‌ അല്പം കഴിഞ്ഞു മറയുന്ന നാമരൂപങ്ങള്‍ മാത്രമാണ്‌ സകല 
പ്രപഞ്ചഘടകങ്ങളും. ഉള്ളതു പരമാത്മാവു മാത്രം. 

പ്രപഞ്ചമായിക്കാണപ്പെടുന്ന എല്ലാ നാമരൂപങ്ങളും ആദികാരണമായ 
അഖണ്ഡബോധത്തില്‍ ഉണ്ടായി മറയുന്ന പ്രതിഭാസങ്ങള്‍ മാത്രമാണെന്ന 
വേദാന്തനിഗമനം ഒന്നു മാത്രമേ യുക്തിക്കും അനുഭവത്തിനും നിരക്കു 
എന്നാണ്‌ അടുത്ത ശ്ലോകത്തില്‍ പ്രസ്താവിക്കുന്നത്‌. 


ആത്മോപദേശശതകം 589 


20 ഉലകിനു വേറൊരു സത്തയില്ലതുണ്ടെ- 
ന്നുലകരുരപ്പതു സര്‍വമൂഹഹീനം; 
ജളനു വിലേശയമെന്നു തോന്നിയാലും 
നലമിയലും മലര്‍മാല നാഗമാമോ? 
ഉലകിനു - പ്രപഞ്ചത്തിന്‌; വേറൊരു സത്തയില്ല - അഖണ്ഡബോധവ 
സ്തുവില്‍ നിന്നു ഭിന്നമായ നിലനില്‍പില്ല; അതുണ്ടെന്ന്‌ - ഭിന്നമായ നിലനി 
ല്പുണ്ടെന്ന്‌; ഉലകരുരപ്പതു - ജനങ്ങള്‍ കരുതുന്നത്‌; സര്‍വം ഈഹഹീനം - 
തികച്ചും യുക്തിഹീനമാണ്‌; ജളന്‍ - ചിന്താശക്തിയില്ലാത്ത മടയന്‍; വിലേശ 
യമെന്നു തോന്നിയാലും - സര്‍പമാണെന്നു തോന്നാന്‍ ഇടയായാലും; നലമി 
യലും - മനോഹരമായ; മലര്‍മാല - പൂമാല; നാഗമാമോ - യഥാര്‍ഥത്തില്‍ 
പാമ്പായി മാറുമോ? 
പ്രപഞ്ചത്തിന്‌ അഖണ്ഡബോധവസ്തുവില്‍ നിന്നു ഭിന്നമായ നിലനി 
ല്പില്ല. ഭിന്നമായ നിലനില്‍പുണ്ടെന്നു ജനങ്ങള്‍ കരുതുന്നതു തികച്ചും 
യുക്തിഹീനമാണ്‌. ചിന്താശക്തിയില്ലാത്ത മടയനു സര്‍പ്പമാണെന്നു 
തോന്നാനിടയായാലും മനോഹരമായ പൂമാല യഥാര്‍ഥത്തില്‍ പാമ്പായി 
മാറുമോ? 


സര്‍വമൂഹഹീനം 


ലോകത്തിനു പരമാത്മസത്തയില്‍ നിന്നും ഭിന്നമായ ഒരു സത്തയില്ല. 
ഉണ്ടെന്നാരെങ്കിലും പറയുന്നുവെങ്കില്‍ യുക്തികൊണ്ടൊരിക്കലും അതു 
സ്ഥാപിക്കാനൊക്കുകയില്ല. അനുഭവത്തില്‍ പല പദാര്‍ഥങ്ങളുള്ളതായി 
തോന്നുന്നുണ്ടല്ലോ എന്നാണെങ്കില്‍ അതജ്ഞാനം കൊണ്ടു തോന്നുകയാണ്‌. 
പരമസത്യം സാക്ഷാത്കരിച്ച ജ്ഞാനിക്ക്‌ ഒരിക്കലും അങ്ങനെ തോന്നുക 
യില്ല. അകലെ മനോഹരമായ ഒരു പൂമാല കിടക്കുന്നതു കണ്ടിട്ട്‌ കണ്ണിനു 
കാഴ്ചയില്ലാത്ത മടയന്‍ സര്‍പ്പമാണെന്നു ധരിക്കുന്നതുകൊണ്ടു മാത്രം എപ്പോ 
ഴെങ്കിലും അതു സര്‍പ്പമായിത്തീരാറുണ്ടോ? പ്രപഞ്ചത്തിന്‌ ആദികാരണമായ 
അഖണ്ഡബോധത്തില്‍ നിന്നും ഭിന്നമായ സത്തയില്ലെന്നുള്ളതിനു യുക്തി 
യെന്താണ്‌? പ്രപഞ്ചഘടകങ്ങളെല്ലാം കാര്യരൂപങ്ങളാണെങ്കില്‍ അവയ്ക്കൊ 
രാദികാരണം ഉണ്ടായേ പറ്റു. ആദികാരണമുണ്ടെന്നു വന്നാല്‍ അതില്‍നിന്നു 
ണ്ടായ കാര്യങ്ങള്‍ കാരണത്തില്‍ നിന്നും ഭിന്നങ്ങളാണെന്ന്‌ ഒരിക്കലും 
സ്ഥാപിക്കാന്‍ സാധ്യമല്ല. ബ്രഹ്മസുത്രഭാഷ്യം രണ്ടാമധ്യായത്തില്‍ ശ്രീ ശങ്ക 
രഭഗവത്പാദര്‍ ഇതിനുള്ള യുക്തികള്‍ വിശദമായി ചര്‍ച്ച ചെയ്യുന്നുണ്ട്‌. വെള്ള 
ത്തിലുണ്ടാകുന്ന തിര, കുമിള തുടങ്ങിയ കാര്യങ്ങളും, മണ്ണിലോ സ്വര്‍ണ 
ത്തിലോ ഉണ്ടാകുന്ന പാത്രങ്ങള്‍, ആഭരണങ്ങള്‍ തുടങ്ങിയ കാര്യങ്ങളും കാര 
ണത്തില്‍നിന്നും ഭിന്നങ്ങളല്ലെന്നു പ്രത്യക്ഷാനുഭവത്തില്‍ തന്നെ തെളിയുന്നു. 
എന്നാല്‍ വിത്തില്‍ നിന്നുണ്ടാകുന്ന വൃക്ഷവും പാലില്‍നിന്നുണ്ടാകുന്ന 
തൈരും കാരണത്തില്‍ നിന്നും ഭിന്നങ്ങളല്ലേ? ഈ ചോദ്യം ചോദിക്കുന്നയാ 
ളിനോട്‌ നമുക്കു തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. വിത്തില്‍ വൃക്ഷവും 
പാലില്‍ തൈരും നേരത്തേതന്നെ ഉണ്ടായിരുന്നോ അതോ ഇല്ലായിരുന്നോ? 


590 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





ഇല്ലായിരുന്നു എന്നു പറയാന്‍ സാധ്യമല്ല. ഇല്ലാതിരുന്നതൊന്നും പുതുതായി 
ഉണ്ടാകാന്‍ വയ്യ. ഇല്ലാത്തതെങ്ങനെയാണുണ്ടാവുക? വൃക്ഷം കൊതിക്കുന്ന 
യാള്‍ വിത്തിനെയും തൈരു കൊതിക്കുന്നയാള്‍ പാലിനെയും തന്നെ എന്തിനു 
തിരയുന്നു? ആ കാര്യരൂപങ്ങള്‍ ആ കാരണങ്ങളില്‍ ഉണ്ടെന്നറിയുന്നതു 
കൊണ്ടല്ലേ? അല്ലെങ്കില്‍ മണ്‍തരിയില്‍ നിന്നോ പച്ചവെള്ളത്തില്‍നിന്നോ 
വൃക്ഷവും തൈരും ഉണ്ടാക്കിയാല്‍ പോരെ? അപ്പോള്‍ യഥാക്രമം വിത്തില്‍ 
വൃക്ഷവും പാലില്‍ തൈരും ഉണ്ടെന്നു സമ്മതിക്കുകയാണെങ്കില്‍ വിത്തില്‍ 
നിന്നു വൃക്ഷവും പാലില്‍നിന്നു തൈരും ഭിന്നമാകുന്നതെങ്ങനെ? വിത്തിന്റെ 
വികസിച്ച രൂപം വൃക്ഷം; വൃക്ഷത്തിന്റെ സങ്കോചിച്ച രൂപം വിത്ത്‌; ഇത്രയ 
ല്ലേയുള്ളു. പാലില്‍തന്നെ പ്രകടമാകാതെ ഒളിഞ്ഞുകിടന്ന ഒരു രൂപമാണ്‌ 
തൈര്‍ എന്നും സമ്മതിക്കേണ്ടിവരും. ഒരു പദാര്‍ഥത്തിനു സങ്കോചവികാസ 
ങ്ങളുണ്ടാകുമ്പോഴും ഒന്നില്‍ ഒളിഞ്ഞുകിടക്കുന്ന രൂപം പുറത്തേയ്ക്കുവരു 
മ്പോഴും എങ്ങനെയാണതു വേറൊന്നായിത്തീരുന്നത്‌? ഇവിടെ ഭിന്ന പദാര്‍ഥ 
ങ്ങളുണ്ടെന്നു പറയുന്ന ആളിന്‌ ഒരു സര്‍പ്പം ചുരുണ്ടുകിടക്കുമ്പോഴും നീണ്ടു 
കിടക്കുമ്പോഴും ഭിന്ന സര്‍പ്പങ്ങളാണെന്നു പറയേണ്ടവരും. ആധുനികശാസ്ത്ര 
പ്രകാരം കാണപ്പെടുന്ന രാസവികാരങ്ങളെല്ലാം ഈ നിലയില്‍ പരിശോധി 
ക്കപ്പെടേണ്ടവയാണ്‌. കാരണവും കാര്യവും ഒന്നാണെന്നു സമര്‍ഥിക്കാനുള്ള 
ദീര്‍ഘവും വിശദവുമായ ഈ ചര്‍ച്ച ഉപസംഹരിച്ചുകൊണ്ട്‌ ്രഹ്മസൂത്രഭാ 
ഷ്യത്തില്‍ ആചാര്യപാദര്‍ പറയുന്നത്‌ നൂറുവര്‍ഷം കഠിനയത്നം ചെയ്താലും 
കാരണത്തില്‍നിന്നും ഭിന്നമായ കാര്യമുണ്ടെന്നു സമര്‍ഥിക്കാനൊക്കുകയി 
ല്ലെന്നാണ്‌. ശ്രീനാരായണഗുരുദേവന്‍ തന്റെ പല കൃതികളിലും ഈ ആശയം 
മനോഹരമാംവണ്ണം പ്രതിപാദിച്ചിട്ടുണ്ട്‌. “ദര്‍ശനമാല യിലെ അപവാദദര്‍ശന 
ത്തില്‍ ഇങ്ങനെ കാണുന്നു. 


കാരണാവ്യതിരിക്തത്വാത്കാര്യസ്യ കഥമസ്തിതാ 
ഭവത്യതഃകാരണസ്യ കഥമസ്തിചനാസ്തിതാ 


അപ. ദ. 4 


കാരണത്തില്‍ നിന്നും ഭിന്നമല്ലാത്തതുകൊണ്ടു കാര്യത്തിന്‌ പ്രത്യേകം 
നിലനില്പെങ്ങനെയുണ്ടാകാനാണ്‌? അതുപോലെ കാരണത്തിന്റെ ഇല്ലായ്മ 
യെക്കുറിച്ചും എങ്ങനെയാണു ചിന്തിക്കാന്‍ കഴിയുന്നത്‌? അദ്വയയബോധം ഒന്നു 
മാത്രമാണു വസ്തുസ്ഥിതിയെന്നു ചുരുക്കം. “ജനന? നവരത്നമഞ്ജര? യിലെ 
നാലാമത്തേതും “അദ്ദൈത ദീപിക യിലെ പതിനാലാമത്തേതും ശ്ലോകങ്ങള്‍ 
ഇക്കാര്യം തന്നെയാണ്‌ മനോഹരമായി പ്രതിപാദിക്കുന്നത്‌. 


മലര്‍മാലനാഗമാമോ? 


ഇങ്ങനെ യുക്തിക്കുതന്നെ അനിഷേധ്യമായി തെളിയുന്ന ഈ അദ്വയ 
ബോധം ജ്ഞാനിക്കു നേരിട്ടനുഭവിക്കാന്‍ കഴിയുന്നുവെന്നാണ്‌ ഉത്തരാർധം 
വെളിപ്പെടുത്തുന്നത്‌. ഇവിടെ ഗുരുദേവന്‍ രജ്ജുസര്‍പ്പദൃഷ്ടാന്തത്തെ അനു 


ആത്മോപദേശശതകം 591 


ഭൂതിയുടെ സഹൃദയത്വത്തോടെ ഒന്നു പരിഷ്ക്കരിച്ചിരിക്കുന്നു. വെറും കയ 
റിനുപകരം “നലമിയലും മലര്‍മാല” എന്നാണു പ്രയോഗിച്ചിരിക്കുന്നത്‌. അനു 
ഭൂതിദശയില്‍ തികച്ചും സച്ചിദാനന്ദമായി തെളിയുന്ന ബ്രഹ്മസതൃത്തെ സുഗ 
ന്ധവും സനന്ദര്യവുമുള്ള മലര്‍മാലയാക്കിക്കല്പിച്ചത്‌ അത്യന്തം ഉചിതമാ 
യിട്ടുണ്ടെന്നു പറയേണ്ടതില്ലല്ലോ. 


സുഖാനുഭവരഹസ്യം 

മനുഷ്യന്‍ സുഖത്തിനുവേണ്ടിയാണു സദാ യത്നിക്കുന്നത്‌. എല്ലാ സു 
ഖങ്ങള്‍ക്കുമിരിപ്പിടം സച്ചിദാനന്ദഘനമായ ആത്മാവാണുതാനും. ഏകാഗ്ര 
പ്പെട്ട മനസില്‍ ആത്മസുഖം അനുഭൂതിവിഷയമാകുന്നു. സുഖത്തിനു വേണ്ടി 
പുറമേ അലഞ്ഞുതിരിയുന്നവര്‍ മനസിനേകാഗ്രപ്പെടാനുള്ള കൃ്രിമങ്ങളായ 
ഉപായങ്ങള്‍ അന്വേഷിക്കുകയാണ്‌. ആട്ടവും പാട്ടും കുത്തും എന്നല്ല എല്ലാ 
കലകളും ഇത്തരം കൃത്രിമോപായങ്ങളാണ്‌. ഇവയൊന്നും സുഖം കട്ടിയായോ 
ദ്രവമായോ നമ്മുടെ ഉള്ളിലേയ്ക്കു കടത്തി വിടുന്നതു നാം കാണുന്നില്ല. 
വാസ്തവത്തില്‍ സംഭവിക്കുന്നതിതാണ്‌. കലാരൂപങ്ങള്‍ സഹൃദയചിത്തങ്ങളെ 
തല്ക്കാലത്തേയ്ക്ക്‌ ഏകാഗ്രതയിലെത്തിക്കുന്നു. ഉള്ളിലുള്ള ആനന്ദനിധി 
യായ ആത്മാവ്‌ ഏകാഗ്രപ്പെട്ട മനസില്‍ പ്രിതിബിംബിക്കുന്നു. അവര്‍ സുഖ 
മനുഭവിക്കുകയും ചെയ്യുന്നു. മനസിനെ ഏകാഗ്രപ്പെടുത്താനുള്ള കൃത്രിമോ 
പായം ഇല്ലാതാകുന്നതോടെ പഴയ ലോകചിന്തകളില്‍പെട്ടു മനസു ചലിച്ചു 
പോകുന്നതുകൊണ്ട്‌ സുഖവും നഷ്ടപ്പെടുന്നു. ആശയും സങ്കല്പങ്ങളുമാണ്‌ 
ആനന്ദഖനിയായ ആത്മതത്ത്വത്തെ മുടിക്കളയുന്ന ആവരണങ്ങള്‍. ഏതെ 
ങ്കിലും ആഗ്രഹം സാധിച്ചുകിട്ടുമ്പോള്‍ സുഖം തോന്നുന്നതെന്തുകൊണ്ടാണ്‌? 
തല്ക്കാലത്തേയ്ക്ക്‌ ആ ആശയും അതിനെ പറ്റിനിന്ന സങ്കല്പങ്ങളും അസ്ത 
മിച്ച്‌ ആത്മാവിന്റെ ആവരണം ഒട്ടൊന്നു നീങ്ങുന്നതുകൊണ്ടാണ്‌. പക്ഷേ 
സാധാരണക്കാരന്‌ ആ അനാവൃതാവസ്ഥ സ്ഥിരമാക്കി നിറുത്താന്‍ കഴിയു 
ന്നില്ല. ഏതെങ്കിലും ഒരാഗ്രഹം സാധിച്ചുകഴിയുന്നതിനുമുമ്പ്‌ തുടര്‍ന്നു പല 
ആഗ്രഹങ്ങള്‍ രൂപംകൊള്ളുകയും ആത്മാവു മുന്‍പത്തേക്കാള്‍ ആവൃതമാ 
യിത്തീരുകയും ചെയ്യുന്നു. മനനധ്യാനങ്ങളും വിഷയവൈരാഗ്യവും അഭ്യ 
സിച്ചു മനസിനെ ഇച്ഛപോലെ ഏകാഗ്രപ്പെടുത്താന്‍ കഴിവുള്ള യോഗിക്ക്‌ ഏതു 
നിമിഷവും ആത്മാവാകുന്ന ആ ആനന്ദഖനിയുടെ കവാടം തുറന്നുകിട്ടുന്നു. 
ഈ ആത്മമനസംയോഗമാണു വേദാന്തശാസ്ത്രത്തില്‍ യോഗമെന്നറിയപ്പെ 
ടുന്നത്‌. യോഗം നേടിക്കഴിഞ്ഞാല്‍ ജീവിതത്തില്‍ പിന്നെ മറ്റൊന്നും നേടാനു 
ണ്ടാവില്ല. എല്ലാവരുമന്വേഷിക്കുന്ന ആനന്ദഖനി എന്നെന്നേയ്ക്കുമായി തുറന്നു 
കിട്ടിയാല്‍ പിന്നെയെന്തന്വേഷിക്കുവാനാണ്‌. ചുരുക്കത്തില്‍ അറിഞ്ഞോ അറി 
യാതെയോ എല്ലാവരും സ്നേഹപൂര്‍വം അന്വേഷിക്കുന്ന പ്രിയവസ്തു ആന 
ന്ദനിദാനമായ ആത്മാവുതന്നെയാണ്‌. അതുകൊണ്ട്‌ സകലരുടെയും പ്രിയം 
ഒന്നാണ്‌; അതാണാത്മാവ്‌. വേദാന്തം കണ്ടെത്തിയിട്ടുള്ള ഈ മഹാരഹസ്യ 
മാണ്‌ ഗുരുദേവന്‍ അടുത്ത ശ്ലോകത്തില്‍ പ്രതിപാദിക്കുന്നത്‌. 


592 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സന്ധ്യര്‍ണവ്യാഖ്യാനം - ഭാഗം 1 





21 പ്രിയമൊരു ജാതിയിതെന്‍പ്രിയം ത്വദീയ- 
പ്രിയമപരപ്രിയമെന്നനേകമായി 
പ്രിയവിഷയം പ്രതി വന്നിടും്രമം; തന്‍- 
പ്രിയമപരപ്രിയമെന്നറിഞ്ഞിടേണം. 
പ്രിയം ഒരു ജാതി - എല്ലാവരുടെയം പ്രിയം ഒരേ തരേത്തിലുള്ളതു 
തന്നെ; ഇത്‌ എന്‍പ്രിയം - ഇതാണെനിക്കിഷ്ടം; ത്വദീയ്പ്രിയം - നിനക്കിഷ്ടം 
മറ്റൊന്നാണ്‌; അപര്ര്രിയം - മറ്റൊരാള്‍ക്കിഷ്ടം വേറൊന്നാണ്‌; എന്നനേക 
മായി - എന്നിങ്ങനെ പലതരത്തില്‍; പ്രിയവിഷയം പ്രതി - ഇഷ്ടപ്പെട്ട വിഷ 
യങ്ങളെക്കുറിച്ച്‌; വന്നിടും ശ്രമം - ഒന്നിലധികം തോന്നലുകളുണ്ടാകുന്നതു 
വെറം ഭ്രമം; തന്‍പ്രിയം - അവനവന്റെ ഇഷ്ടംതന്നെയാണ്‌; അപരപ്രപിയമെ 
ന്നറിഞ്ഞിടേണം - അന്യന്റെയും ഇഷ്ടം എന്നു ചിന്തിച്ചറിയേണ്ടതാണ്‌. 
എല്ലാവരുടെയും പ്രിയം ഒരേ തരത്തിലുള്ളതുതന്നെ. ഇതാണെനിക്കി 
ഷ്ടം, നിനക്കിഷ്ടം മറ്റൊന്നാണ്‌, മറ്റൊരാള്‍ക്കിഷ്ടം വേറൊന്നാണ്‌; എന്നി 
ങ്ങനെ പലതരത്തില്‍ ഇഷ്ടപ്പെട്ടവിഷയങ്ങളെക്കുറിച്ച്‌ ഒന്നിലധികം തോന്ന 
ലുകളുണ്ടാകുന്നതു വെറും ശ്രമം. അവനവന്റെ ഇഷ്ടം തന്നെയാണ്‌ അന്യ 
ന്റെയും ഇഷ്ടം എന്നു ചിന്തിച്ചറിയേണ്ടതാണ്‌. 


പ്രിയമൊരുജാതി 


സുഖം തരുന്ന വസ്തുവാണല്ലോ പ്രിയവസ്തു. അങ്ങനെയാണെങ്കില്‍ 
സകലരുടെയും പ്രിയവസ്തു ഒന്നാണ്‌. അതായത്‌ അവനവന്റെ 
ഉള്ളില്‍തന്നെയുള്ള ആത്മതത്ത്വം. ബൃഹദാരണ്യകോപനിഷത്തില്‍ യാജ്ഞ 
വല്ക്യന്‍ തന്റെ ഭാര്യയായ മൈത്രേയിയോട്‌ ഇക്കാര്യം വിസ്തരിച്ചു പ്രതി 
പാദിക്കുന്നു. ഭര്‍ത്താവു ഭാര്യയെ പ്രിയപ്പെടുന്നതു ഭാര്യക്കുവേണ്ടിയല്ല; ആത്മ 
പ്രിയത്വം ഹേതുവായിട്ടാണ്‌. ഭാര്യ ഭര്‍ത്താവിനെ പ്രിയപ്പെടുന്നതു ഭര്‍ത്താ 
വിനു വേണ്ടിയല്ല; ആത്മ്രപിയത്വം ഹേതുവായിട്ടാണ്‌. അച്ഛന്‍ പുത്രനെയും 
പുത്രന്‍ അച്ഛനെയും പ്രിയപ്പെടുന്നത്‌ ആത്മാവിനോടുള്ള പ്രിയംകൊണ്ടുമാ 
ത്രമാണ്‌. മനുഷ്യന്‍ വീടിനെയോ ധനത്തെയോ പ്രിയപ്പെടുന്നതു വീടിനോടോ 
ധനത്തോടോ ഉള്ള പ്രിയംകൊണ്ടല്ല; ആത്മാവിനോടുള്ള പ്രിയം കൊണ്ടാ 
ണ്‌. ആത്മാവിന്‌ അപ്രിയമെന്നുതോന്നിയാല്‍ ഇവയെല്ലാം ഉപേക്ഷിക്കപ്പെ 
ടും. ഇക്കാര്യം വിസ്തരിച്ചു പ്രതിപാദിച്ച ശേഷം യാജ്ഞവല്‍ക്യന്‍ ചര്‍ച്ച 
ഉപസംഹരിക്കുന്നതിപ്രകാരമാണ്‌. “നവാ അരേ സർവസ്യ കാമായ സര്‍വം 
പ്രിയം ഭവതി, ആത്മനസ്തുകാമായ സര്‍വം പ്രിയം ഭവതി - മൈത്രേയീ, 
എല്ലാവരുടെയും ഇഷ്ടത്തിനുവേണ്ടിയല്ല എല്ലാം പ്രിയമായിരിക്കുന്നത്‌, അവ 
നവനിലുള്ള ആത്മാവിന്റെ ഇഷ്ടത്തിനുവേണ്ടിയാണു മറ്റെല്ലാം പ്രിയപ്പെട്ട 
തായിരിക്കുന്നത്‌.” ആത്മപ്രിയമാണു വലുതെങ്കില്‍ ആ ആത്മാവ്‌ അന്വേഷി 
ക്കപ്പെടേണ്ടതും കണ്ടുപിടിക്കപ്പെടേണ്ടതുമാണെന്നാണു യാജ്ഞവല്ക്യന്റെ 
നിഗമനം. എന്താണാത്മപ്രിയത്വം? മനസുപശമിച്ച്‌ ഉള്ളില്‍ പ്രസന്നതയും 
സ്വസ്ഥതയും വന്നുചേരണമെന്നുള്ള ആഗ്രഹമാണാത്മപ്രിയത്വം. പ്രിയമായ 
ആത്മാവ്‌ അനുഭവവിഷയമാകുന്നതപ്പോള്‍ മാ്രമാണല്ലോ. അറിഞ്ഞോ അറി 


ത്മത്മോപദേശശതകം 593 


യാതെയോ ഈ രീതിയില്‍ പ്രിയമായ ആത്മലാഭം നേടാനാണ്‌ എല്ലാവരും 
എല്ലാറ്റിനെയും സ്നേഹിക്കുന്നത്‌. തല്ക്കാലം പ്രിയതമയെന്നു കരുതപ്പെ 
ടുന്ന ഭാര്യപോലും ആത്മാവിനു സ്വസ്ഥത നല്‍കാത്തവണ്ണം പെരുമാറിയാല്‍ 
പ്രിയതമയല്ലാത്തതായിത്തീരുമെന്നു തീര്‍ച്ചയാണല്ലോ. ബാഹ്യ വസ്തുക്ക 
ളിലൊന്നും ഇതെനിക്കെന്നും പ്രിയപ്പെട്ടതാണെന്നു പറയാവുന്നതായില്ല. 
സ്വന്തം രാഗദ്വേഷങ്ങള്‍ മാറിമാറിവരുന്നതനുസരിച്ചു പ്രിയ വസ്തുക്കളും മാറി 
മാറി വന്നുകൊണ്ടേയിരിക്കും. എന്നാല്‍ ആത്മാവിനോടുള്ള പ്രിയം ഒരിക്കലും 
നശിക്കുന്നില്ല. തനിക്കൊരുകേടും വരരുത്‌, താന്‍ ഒരിക്കലും ഇല്ലാതാകരുത്‌ 
എന്നൊക്കെ കരുതുന്നത്‌ ആത്മപ്രിയത്വം നിമിത്തമാണ്‌. ഇന്ദ്രിയങ്ങള്‍ 
ക്ഷീണിച്ചു ജരാനരബാധിച്ചു, മരണവും സമീപത്തായി; എങ്കിലും ജീവിക്കാ 
ണാനാശ. ആത്മാവു പ്രിയതമമായതാണിതിനു കാരണം. ആത്മഹത്യ ചെയ്യു 
ന്നതുപോലും ആത്മാവിനെ ക്ലേശവിമുക്തമാക്കാനാണെന്നു തീര്‍ച്ചയല്ലേ? 
അതുകൊണ്ടാണു ശ്രീശങ്കരഭഗവത്പാദര്‍ ഇങ്ങനെ പ്രസ്താവിക്കുന്നത്‌: 


തസ്മാദാത്മാ കേവലാനന്ദരുപോ 
യഃസര്‍സ്മാദ്വസ്തുനഃ പ്രേഷ്ഠഉക്തഃ 
യോവാസ്മാത്മന്യത്്‌ന്യം ഗ്രിയായ 
സോയം തസ്മാത്ശോകമേവാന്ു ഭുങ്തേ. 


സര്‍വ. വേദ. സാഗ്ഗ. 631 


അതുകൊണ്ട്‌ കേവലാനന്ദരുപമായ ആത്മാവാണ്‌ മറ്റെല്ലാറ്റിനെക്കാളും 
പ്രിയപ്പെട്ടവസ്തു. ആത്മാവില്‍ നിന്നും അന്യമായ ഒന്നിനെ പ്രിയമായി കരു 
തുന്നവന്‍ അതു നിമിത്തം തന്നെ ദുഃഖിതനായിത്തീരുന്നു. ആത്മാവല്ലാതെ 
യുള്ള സകലതും നിരന്തര പരിണാമികളും നശ്വരങ്ങളുമാണ്‌. അവയെ ആശ്ര 
യിച്ചുകൊണ്ടുള്ള സുഖവും പരിണാമിയും നശ്വരവുമായിരിക്കുമെന്നു പറയേ 
ണ്ടതില്ലല്ലോ. അതുകൊണ്ടാണു ഗീത അനുശാസിക്കുന്നത്‌:- 


അതിത്യമന്ധുഖം ലോക- 
മിമം(്രാപ്യ ഭജസ്വമാം 


ഭഗ. ഗത. 9-33 


അനിത്യവും അസുഖവുമായ ഈ ലോകത്തെത്തിയാല്‍ ആത്മാവായി 
ആനന്ദനിധിയായി വര്‍ത്തിക്കുന്ന പരബ്രഹ്മത്തെ ഭജിക്കുകയാണു വേണ്ടത്‌. 
ഇതെല്ലാം മനസില്‍ കരുതിക്കൊണ്ടാണു ഗുരുദേവന്‍ എന്റെയും നിന്റെയും 
അവന്റെയും (പപിയങ്ങള്‍ ഭിന്നങ്ങളായിക്കാണുന്നതു ശ്രമമാണെന്നും എല്ലാവ 
രുടെയും പ്രിയം ഒന്നാണന്നറിയണമെന്നും നമ്മോടാവശ്യപ്പെടുന്നത്‌: 


സുഖാവഹമായ കര്‍മനയം 


ആത്മാവാണു സര്‍വ്രപിയതമമായ വസ്തുവെങ്കില്‍ ആത്മാവിനോടു 
കൂടുതല്‍ കൂടുതല്‍ അടുക്കുവാനുള്ള വഴിയെന്താണ്‌? എല്ലാറ്റിലും ആത്മസ 


74-2003 38 


594 ശ്രാനാരായണ ഗുരുദേവക്യതികള്‍ സന്ധരര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


ത്തയെ ദര്‍ശിച്ചുകൊണ്ടു സകലര്‍ക്കും നന്മവരാനാഗ്രഹിച്ചു കര്‍മം ചെയ്യുക. 
കാരുണ്യവും കഷ്ടസഹനവും ശീലിക്കുക. ത്യാഗവും സത്യവും അനുഷ്ഠി 
ക്കുക. ഈ ഗുണങ്ങള്‍ മാത്രമേ മനസിനെ വികസിപ്പിക്കു. നിര്‍ഭയമായ മനു 
ഷ്യസേവനം സാധ്യമാക്കിത്തീര്‍ക്കു. കാമക്രോധാദിയും മദമാല്‍സര്യങ്ങളും 
മനസിനെ സങ്കുചിതമാക്കി ആത്മാവിനെ മറയ്ക്കുന്ന അജ്ഞാനാവരണ 
ത്തിനു കട്ടി കൂട്ടുകയേയുള്ളു. നേരെമറിച്ച്‌ സത്യധര്‍മാദികള്‍ മനസിനെ വിക 
സിപ്പിച്ചു ആവരണത്തെ കൂടുതല്‍ കുടുതല്‍ നേര്‍മയുള്ളതാക്കിത്തീര്‍ക്കുന്നു. 
അങ്ങനെ ആത്മസ്വരുപമായ ആനന്ദവും ശാന്തിയും മനസിനു കൂടുതല്‍ കൂടു 
തല്‍ പകര്‍ന്നു കിട്ടാനിടവരുന്നു. ഈ മഹാരഹസ്യം അനുഭവിച്ചറിയുകയും 
അതിന്റെ പശ്ചാത്തലത്തിലുള്ള ഉജ്ജ്വലമായ മനുഷ്യ സേവനത്തിന്റെ 
മഹത്ത്വം ആസ്വദിക്കുകയും ചെയ്തുകൊണ്ടാണ്‌ അത്തരം ആത്മനിഷ്ഠമായ 
ജീവിതത്തിനുവേണ്ടി അടുത്ത മൂന്നു പദ്യങ്ങളില്‍ ഗുരുദേവന്‍ നമ്മെ 
ആഹ്വാനം ചെയ്യുന്നത്‌. 


22 പ്രിയമപരന്റെയതെന്‍പ്രിയം; സ്വകീയ- 
്രിയമപര(്രിയമി്രകാരമാകും- 
നയമതിനാലെ നരന്നു നന്മ നല്കും- 
ക്രിയയപരപ്രിയഹേതുവായ്വരേണം. 
അപരന്റെ പ്രിയം - അന്യന്റെ ഇഷ്ടം; അതെന്‍ പ്രിയം - അതുതന്നെ 
യാണെന്റെ ഇഷ്ടം; സ്വകീയപ്രിയം - എന്റെ ഇഷ്ടം തന്നെയാണ്‌; അപര 
പ്രിയം - അന്യന്റെ ഇഷ്ടം; ഇപ്രകാരംമാകും നയം - ഇങ്ങനെ കരുതുന്ന 
താണു ധര്‍മം; അതിനാലെ - അതുകൊണ്ട്‌; നരന്നു നന്മ നല്‍കും ക്രിയ - 
മനുഷ്യനു നല്ലതു വരാന്‍വേണ്ടി ചെയ്യുന്ന ഏതു കര്‍മവും; അപരപ്രിയ ഹേതു 
വായ്‌ വരേണം - തന്റെയെന്നപോലെ മറ്റുള്ളവരുടെയും ഇഷ്ടം നേടിക്കൊ 
ടുക്കുന്ന തരത്തിലുള്ളതായിരിക്കണം. 
അന്യന്റെ ഇഷ്ടം, അതുതന്നെയാണെന്റെ ഇഷ്ടം; എന്റെ ഇഷ്ടം 
തന്നെയാണ്‌ അന്യന്റെ ഇഷ്ടം; ഇങ്ങനെ കരുതുന്നതാണു ധര്‍മം. അതു 
കൊണ്ട്‌ മനുഷ്യനു നല്ലതുവരാന്‍വേണ്ടി ചെയ്യുന്ന ഏതുകര്‍മവും തന്റെ 
യെന്നപോലെ മറ്റുള്ളവരുടെയും ഇഷ്ടം നേടിക്കൊടുക്കുന്ന തരത്തിലുള്ള 
തായിരിക്കണം. 


ഇ്രപ്കാരമാകുംനയം 


സാക്ഷാത്കരിച്ചനുഭവിക്കേണ്ട തത്ത്വമായിട്ടാണു ഗുരുദേവന്‍ ഇതു 
പ്രഖ്യാപിക്കുന്നതെന്ന കാര്യം മറക്കാന്‍ പാടില്ല. സകലര്‍ക്കും പ്രിയതമമായ 
വസ്തു ആത്മാവാണ്‌. ജഗത്തിലാകെ അകവും പുറവും നിറഞ്ഞുനില്‍ക്കുന്ന 
അദ്വയസത്യമാണാത്മാവ്‌. ഈ ആത്മാവ്‌ കൂടുതല്‍ കൂടുതല്‍ തെളിഞ്ഞു 
കിട്ടുകയെന്നതാണെല്ലാവരുടെയും ഇഷ്ടം. അപ്പോള്‍ ഒരു പ്രവൃത്തി ധര്‍മമോ 
അധര്‍മമോ എന്നു തീരുമാനിക്കുന്ന ഘടകമേതാണ്‌? ഒരു പ്രവൃത്തിയുടെ 
ഭാതികഫലം എന്തുതന്നെയായാലും അതു തന്നിലും അന്യനിലും ചിത്ത 
ശുദ്ധിവഴി ആത്മപ്രസന്നത ഉളവാക്കുമെങ്കില്‍ അതു ധര്‍മമെന്നുകരുതാം. 


ആത്മോപദേശശതകം 595 





തന്റെയോ അന്യന്റെയോ ചിത്തം രാഗദ്വേഷകലുഷമാക്കി ആത്മപ്രസന്നത 
നഷ്ടപ്പെടുത്തുമെന്നുവന്നാല്‍ ഭൌതികമായി എന്തു നേട്ടമുണ്ടാക്കിയാലും ആ 
പ്രവൃത്തി അധര്‍മമാണ്‌. ഇതാണു ധര്‍മാധര്‍മ നിയമം. ഇക്കാര്യമാണു ഗുരു 
ദേവന്‍ “ഇപ്രകാരമാകും നയം” എന്ന ഭാഗംകൊണ്ടു വെളിപ്പെടുത്തിയിരിക്കു 
ന്നത്‌. ഇവിടെ “നയം” എന്ന പദത്തിനു ധര്‍മം എന്നര്‍ഥം. 


ക്രിയയപര്രിയഹേതുവായ്വരേണം 

തന്റെയും അന്യന്റെയും ആത്മാവൊന്നാണ്‌. അതുകൊണ്ട്‌ അന്യനു 
ദുഃഖമുണ്ടാക്കുന്ന കാര്യം അനുഷ്ഠിച്ചാല്‍ അതു തനിക്കു ദുഃഖമുണ്ടാക്കുന്ന 
തായിത്തീരുമെന്നു സ്പഷ്ടമാണല്ലോ. ഒരു സത്യാന്വേഷി ഇക്കാര്യം വ്യക്ത 
മായി അറിയണം. തുടര്‍ന്നു സകലലോകത്തിനും മംഗളമെന്ന ലക്ഷ്യത്തില്‍ 
മനസുറപ്പിക്കണം. “ശുഭേച്ഛ' എന്ന ആദ്യത്തെ യോഗഭൂമിയായിട്ടാണിതിനെ 
ശാസ്ത്രം പരിഗണിക്കുന്നത്‌. ഈ ശുഭേച്ഛ സങ്കുചിതവും സ്വാര്‍ഥനിഷ്ഠവു 
മായ സങ്കല്പ വലയത്തില്‍ നിന്നും സാധകന്റെ മനസിനെ ക്രമേണ മോചി 
പ്പിക്കും. അങ്ങനെ വന്നാല്‍ സ്വതഃസിദ്ധമായ പ്രസാദവും ശാന്തിയും മനസി 
നനുഭവപ്പെടും. അതുകൊണ്ടു “ശുഭേച്ഛ്‌ ആദ്യം അതുള്‍ക്കൊള്ളുന്ന ആളി 
നെത്തന്നെ സുഖിപ്പിക്കാന്‍ തുടങ്ങുമെന്നോര്‍ക്കേണ്ടതാണ്‌. സ്വതന്ത്രമായി 
അനുഭവപ്പെടുന്ന സുഖവും ശാന്തിയും നിര്‍ഭയവും നിസ്വാര്‍ഥവുമായ ലോക 
സേവനത്തിനും സത്യാന്വേഷത്തിനും സാധകനെ ശക്തനാക്കിത്തീര്‍ക്കുന്നു. 
ഗുരുദേവന്‍ സ്വജീവിതം കൊണ്ടുതന്നെ തെളിയിച്ചിട്ടുള്ള ഈ വസ്തുതയാണ്‌ 
“നരന്നുനന്മനല്‍കും ശ്രിയയപരപ്രിയഹേതുവായ്‌ വരേണം” എന്ന ഭാഗം 
കൊണ്ടു വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


പരോപകാരരഹസ്യം 


സ്വതന്ത്രമായ ആത്മസുഖം അനുഭൂതിവിഷയമാകുന്നതോടുകൂടി ശരീ 
രംകൊണ്ട്‌ എന്തു ക്ലേശവും സഹിക്കാന്‍ സത്യാന്വേഷകനും ശക്തി ലഭിക്കു 
ന്നു. അങ്ങനെയുള്ളയാള്‍ എന്തും തൃജിച്ചും എന്തും സഹിച്ചും അന്യര്‍ക്കു 
വേണ്ടി പണിയെടുക്കുന്നു. പരനന്മയെ ലാക്കാക്കിക്കൊണ്ടുള്ള ക്ലേശവും 
ത്യാഗവും ആത്മസത്യം തെളിയിച്ച്‌ അതിരറ്റ ആനന്ദം പ്രദാനം ചെയ്യുമെന്നു 
ബോധ്യമായാല്‍ ആരാണതിനു തുനിയാത്തത്‌? എന്തു ക്ലേശവും പരാതികൂ 
ടാതെ സഹിക്കുന്ന സാധനയ്ക്കാണു വേദാന്തി “തിതിക്ഷ' എന്നു പറയു 
ന്നത്‌. “തിതിക്ഷ്‌ സത്യാന്വേഷണമാര്‍ഗത്തിലെ കരുത്തുറ്റ സാധനയാണ്‌. തിതി 
ക്ഷയെന്ന കവചം ധരിച്ചു ധീരനായ സത്യാന്വേഷി സംസാരസമരരംഗത്ത്‌ 
സകല വിഘ്നങ്ങളെയും ജയിക്കുന്നു. വജ്റാഘാതത്തിനു പോലും തിതി 
ക്ഷയെ പരാജയപ്പെടുത്താന്‍ കഴിയകയില്ലെന്നാണു സതൃദര്‍ശികളുടെ പ്രഖ്യാ 
പനം. തിതിക്ഷ വശമാക്കിയ ഒരാത്മനിഷ്ഠന്റെ മുന്‍പില്‍ പ്രകൃതിപോലും 
തലകുനിച്ചു വഴങ്ങിനില്‍ക്കും. സത്യാന്വേഷണത്തില്‍ക്കൂടി ലോകസേവനം 
നടത്തിയിട്ടുള്ള ഏതു മഹാന്റെ ജീവിതവും ഇതിനുദാഹരണമാണ്‌. തിതിക്ഷ 
അനന്തമായ ആത്മാനന്ദത്തിന്റെ കവാടങ്ങളെ തട്ടിത്തുറക്കുന്നു. മഹത്തുക്ക 
ളായ അത്തരം ത്യാഗികളെയും സ്വാര്‍ഥതയില്‍ കുടങ്ങി ക്ലേശിച്ചു ജീവിതത്തെ 


596 ശ്രീനാരായണ ഗുരുദേവകൃത്ികള്‍ സന്ഥുരീണധ്യാഖ്യാനം - ഭാഗം / 





പരാജയപ്പെടുത്തുന്ന അജ്ഞരെയും താരതമൃപ്പെടുത്തുന്നതാണടുത്ത 
ശ്ലോകം. 


23 അപരനുവേണ്ടിയഹര്‍നിശം പ്രയത്നം 
കൃപണതവിട്ടു കൃപാലു ചെയ്തിടുന്നു; 
കൃപണനധോമുഖനായ്ക്കിടന്നുചെയ്യു- 
ന്നപജയകര്‍മ്മമവന്നുവേണ്ടിമാത്രം. 


അപരനുവേണ്ടി - അന്യനുവേണ്ടി; അഹര്‍ന്നിശം - പകലും രാത്രിയും 
സദാ; പ്രയത്നം - നല്ലകാര്യം; കൃപണതവിട്ട്‌ - സ്വാര്‍ഥമോഹം വെടിഞ്ഞ്‌; 
കൃപാലു - സത്യദര്‍ശിയായ കാരുണ്യമൂര്‍ത്തി; ചെയ്തിടുന്നു - അനുഷ്ഠി 
ക്കുന്നു. കൃപണന്‍ - അജ്ഞാനിയായ സ്വാര്‍ഥമോഹി; അധോമുഖനായ്‌ - 
ഭേദചിന്തകൊണ്ടു സങ്കുചിത ഹൃദയനായി; കിടന്നു ചെയ്യുന്നു - രാപകല്‍ 
കഷ്ടപ്പെട്ടു നിര്‍വഹിക്കുന്നു; അപജയകര്‍മം - ജീവിതത്തെ തികച്ചും ദുഃഖി 
പ്പിച്ചു പതിപ്പിക്കുന്ന കര്‍മം; അവനുവേണ്ടിമാത്രം - സ്വന്തം ഭാതിക കാര്യ 
ങ്ങള്‍ സാധിക്കാന്‍ വേണ്ടിമാത്രം. 
അന്യനുവേണ്ടി പകലും രാത്രിയും സദാ നല്ലകാര്യം സ്വാര്‍ഥമോഹം 
വെടിഞ്ഞു സത്യദര്‍ശിയായ കാരുണ്യമൂര്‍ത്തി അനുഷ്ഠിക്കുന്നു. അജ്ഞാ 
നിയായ സ്വാര്‍ഥമോഹി ഭേദചിന്തകൊണ്ടു സങ്കുചിതഹൃദയനായി രാപകല്‍ 
കഷ്ടപ്പെട്ടു നിര്‍വഹിക്കുന്നു ജീവിതത്തെ തികച്ചും ദുഃഖിപ്പിച്ചു പതിപ്പിക്കുന്ന 
കര്‍മം സ്വന്തം ഭാതിക കാര്യങ്ങള്‍ സാധിക്കാന്‍ വേണ്ടിമാത്രം. 


കൃപണതവിട്ടു കൃപാലു ചെയ്തിടുന്നു 

ആത്മനിഷ്ഠമായ ആനന്ദമനുഭവിച്ച്‌ ആത്മവത്‌ സര്‍വ ഭൂതങ്ങളെയും 
ദര്‍ശിക്കുന്ന കാരുണ്യനിധിയായ മഹാനുഭാവനാണ്‌ ഇവിടത്തെ “കൃപാലു'. 
സ്വാര്‍ഥ ചിന്ത നിശ്ശേഷമുപേക്ഷിച്ച്‌ അങ്ങനെയുള്ള മഹാന്മാര്‍ ലോകസംഗ്ര 
ഹത്തിനുവേണ്ടി നിരന്തരം യത്നിച്ചുകൊണ്ടിരിക്കുന്നു. ലോകസംഗ്രഹം 
മുന്നോട്ടു നീങ്ങുംതോറും അവരുടെ പ്രാരബ്ധവാസന ക്ഷയിച്ച്‌ ജീവന്മുക്തി 
ദൃഡ്ദപ്പെടും. ഇടതടവില്ലാത്ത ആത്മാനന്ദം പെരുകി വരികയും ചെയ്യും. 
അങ്ങനെ ധന്യധന്യമായിത്തീരുന്നു എന്നനുഭവിച്ച്‌ അവരുടെ ജീവിതം പൂര്‍ണ 
വിജയത്തിലെത്തുന്നു. ഇങ്ങനെയുള്ള കൃപാലുക്കളെക്കുറിച്ചു വിവേകചുഡാ 
മണിയില്‍ ശങ്കരഭഗവത്പാദര്‍ പറയുന്നതു നോക്കുക:- 


ശാന്താമഹാന്തോനിവസന്തിസന്തോ 
വസന്തവല്ലോകഹിതം ചരന്തഃ 
തീര്‍ണ്ണാഃ സ്വയംഭിീമഭവാര്‍ണ്ണവംജനാ- 
നഹേതുനാന്യാനപിതാരയന്തഃ 


വിവേ. ചു. 37 


സത്യനിഷ്ഠരും ശാന്തരുമായ മഹാത്മാക്കള്‍ ലോകഹിതം ലക്ഷ്യമാക്കി 
വസന്തമെന്നപോലെ സദാ പെരുമാറുന്നു. പരന്റെ നന്മതിന്മകളെ വകവ 


ആത്മോപദേശശതകം 597 





യ്ക്കാതെ അവനെ സത്യത്തോടടുപ്പിക്കാന്‍ യത്നിക്കുന്നുവെന്നു താത്പര്യം. 
അവര്‍ സ്വയം ഭീമമായ സംസാരസമുദ്രം കടന്നവരാണ്‌. യാതൊരു സ്വാര്‍ഥ 
താത്പര്യവും കൂടാതെ മറ്റുള്ളവരെ കടത്തിവിടാനും യത്നിക്കുന്നു. ശ്രീ 
ഗുരുദേവന്‍ അങ്ങനെയുള്ളൊരു ലോകസേവകനായിരുന്നു എന്നറിയേണ്ട 
താണ്‌. 


അപജയകര്‍മമവനുവേണ്ടിമാശ്രം 


ഉത്തമസത്യത്തെ ഉയര്‍ന്നുനോക്കിക്കാണാതെ അധമങ്ങളായ ബാഹ്യ 
വിഷയങ്ങളെമാത്രം സുഖത്തിനായി ആശ്രയിക്കുന്നവനാണ്‌ അധോമുഖനായ 
കൃപണന്‍. അവനു സ്വാര്‍ഥം മാത്രമേ ലക്ഷ്യമായുള്ളൂ. അവന്റെ കര്‍മങ്ങള്‍ 
അവനെ ജീവിതത്തില്‍ പൂര്‍ണമായും പരാജയപ്പെടുത്തുന്നു. സുഖിക്കാനാ 
ണല്ലോ ജഡവിഷയങ്ങളെ ആശ്രയിക്കുന്നത്‌. അവ നിമിത്തം കാര്യമായ സുഖ 
മൊന്നും കിട്ടുന്നില്ലെന്നു മാത്രമല്ല ദുഃഖം പെരുകുകയും ചെയ്യുന്നു. ഇതാ 
ണവന്റെ ഒന്നാമത്തെ പരാജയം. ഒടുവില്‍ നേടിയ സുഖസാമഗ്രികളും സമ്പ 
ത്തുമെല്ലാം കൈവിട്ടു ദയനീയമായി ഇവിടെനിന്നും പിരിഞ്ഞുപോകേണ്ടിവ 
രുന്നു. ഇതാണു രണ്ടാമത്തെ പരാജയം. ഇവിടെനിന്നുപോയാല്‍ ഗതിയുണ്ടോ? 
സ്വാര്‍ഥമോഹം നിമിത്തം മലിനസങ്കല്പങ്ങളിലൂടെ സഞ്ചയിച്ച്‌ ദുര്‍വാസന 
കള്‍ ആസുരമായ അനന്തരജന്മത്തിനു വഴിതെളിക്കുന്നു. ഇതാണു ദയനീയ 
മായ മൂന്നാമത്തെ പരാജയം. ഇങ്ങനെ സ്വാര്‍ഥമോഹിയായ കൃപണന്റെ കര്‍മ 
ങ്ങള്‍ അവന്റെ ജീവിതത്തെ ഇഹത്തിലും പരത്തിലും പരാജയപ്പെടുത്തുന്നു. 
സത്യബോധമുള്‍ക്കൊണ്ടു ജീവിതത്തെ ധന്യമാക്കാതെ ഇതിനെന്താണു 
വേറെ പോംവഴി? 


ആദികാരണമായ പരമാത്മ സത്തയിലെ പ്രതിഭാസങ്ങളാണ്‌ സര്‍വജീ 
വജാലങ്ങളുമെങ്കില്‍ ഇവിടെ ആരാരെ വെറുക്കാനാണ്‌? ഞാന്‍ മറ്റൊരാളെ 
ദുഃഖിപ്പിച്ചാല്‍ ഞാന്‍ എന്നെത്തന്നെ ദുഃഖിപ്പിക്കുന്നു എന്നാണര്‍ഥം. തന്നി 
ലുള്ള ബോധസ്വരുപമായ ആത്മസത്ത തന്നെയാണു പ്രപഞ്ചത്തില്‍ സര്‍വത്ര 
ഇടതിങ്ങി നില്‍ക്കുന്നതെന്ന്‌ അനുഭവിച്ചറിയുകയാണു സത്യദര്‍ശനം. ആ 
അനുഭവം ഒന്നുമാത്രമേ നമുക്കു സ്ഥിരമായ സുഖം തരൂ. ഇക്കാര്യമാണിനി 
പ്രതിപാദിക്കുന്നത്‌. 


24 അവനിവനെന്നറിയുന്നതൊക്കെയോര്‍ത്താ- 
ലവനിയിലാദിമമായൊരാത്മരുപം; 
അവനവനാത്മസുഖത്തിനാചരിക്കു- 
ന്നവയപരന്നു സുഖത്തിനായ്‌ വരേണം. 

അവന്‍ ഇവന്‍ - ഞാന്‍, നീ, അവന്‍, ഇവന്‍; എന്നറിയുന്നതൊക്കെ - 
എന്നിങ്ങനെ വേര്‍തിരിച്ചറിയുന്നതൊക്കെ; ഓര്‍ത്താല്‍ - സത്യമെന്തെന്നു 
വിചാരം ചെയ്തറിഞ്ഞാല്‍; അവനിയില്‍ - ഈ പ്രപഞ്ചത്തില്‍; ആദിമമായ - 
ആദികാരണമായി വര്‍ത്തിക്കുന്ന; ആത്മരൂപം - ബോധഘനമായ പരമാത്മാ 
വുതന്നെയാണ്‌; അവരവര്‍ - അതുകൊണ്ട്‌ ഓരോരുത്തരും; ആത്മസുഖത്തി 
നാചരിക്കുന്നവ - സ്വന്തം സുഖത്തിനായി ചെയ്യുന്ന കര്‍മമെല്ലാം; അപരന്ന്‌ 


598 ശ്രീനാരായണ ഗുരുദേവഷ്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 





- മറ്റുള്ളവരുടെയും; സുഖത്തിനായ്വരേണം - സുഖത്തെ മുന്നില്‍ കണ്ടു 
കൊണ്ടായിരിക്കണം. 
ഞാന്‍, നീ, അവന്‍, ഇവന്‍ എന്നിങ്ങനെ വേര്‍തിരിച്ചറിയുന്നതൊക്കെ 
സത്യമെന്തെന്നു വിചാരം ചെയ്തറിഞ്ഞാല്‍ ഈ പ്രപഞ്ചത്തില്‍ ആദികാര 
ണമായി വര്‍ത്തിക്കുന്ന ബോധഘനമായ പരമാത്മാവുതന്നെയാണ്‌. അതു 
കൊണ്ട്‌ ഓരോരുത്തരും സ്വന്തം സുഖത്തിനായ്‌ ചെയ്യുന്ന കര്‍മമെല്ലാം മറ്റു 
ളളവരുടെയും സുഖത്തെ മുന്നില്‍കണ്ടുകൊണ്ടായിരിക്കണം. 


ആദിമമായൊരാത്മരുപം 


ബോധാനന്ദഘനമായ പരമാത്മാവില്‍ ഉണ്ടെന്നു തോന്നുന്ന നാമരൂപ 
ങ്ങള്‍ മാത്രമാണു പ്രപഞ്ചഘടകങ്ങളെന്നു നാം ചര്‍ച്ചചെയ്തുറപ്പിച്ചിട്ടുണ്ട 
ല്ലോ. വെള്ളത്തില്‍ സൂര്യപ്രതിബിംബമെന്നപോലെ ബുദ്ധിയില്‍ പ്രതിബിം 
ബിക്കുന്ന ബോധാംശമാണു ജീവനെന്നും നാം ധരിച്ചുകഴിഞ്ഞു. പ്രതിബിം 
ബമായ ജീവന്‍ ആനന്ദഘനമായ സ്വരൂപം സാക്ഷാത്കരിക്കുമ്പോഴാണു 
ശാന്തിയും ധനൃതയും വന്നുചേരുന്നത്‌. കൂടുതല്‍ കൂടുതല്‍ ശുദ്ധമാകുന്ന 
ബുദ്ധിയില്‍ മാത്രമേ സ്വരൂപം തെളിഞ്ഞുകിട്ടു. പലതുകണ്ടു ബുദ്ധി രാഗദ്വേ 
ഷസങ്കുലമായാല്‍ അശുദ്ധി വര്‍ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയായാല്‍ 
സ്വരൂപം കൂടുതല്‍ കൂടുതല്‍ മറഞ്ഞുപോവുകയേയുള്ളൂ. അപ്പോള്‍ ചിത്ത 
ശുദ്ധിക്ക്‌ അവശ്യം അനുഷ്ഠിക്കേണ്ട സാധനയെന്ത്‌? എല്ലാം ഒരേ പരമാ 
ത്മാവുതന്നെ എന്ന ഭാവാദ്വൈതം നിരന്തരം മനസിനെ പഠിപ്പിക്കുകയാണ്‌ 
ഇതിനുള്ള രാജപാത. അവന്‍ വേറെ, ഇവന്‍ വേറെ, അതുവേറെ, ഇതുവേറെ 
എന്നിങ്ങനെയുള്ള വിഷയവാസനയെ പുറംതള്ളി സര്‍വം ബ്രഹ്മമയമെന്ന 
ചിദ്വാസന ശീലിക്കേണ്ടതാണ്‌. ഇക്കാര്യം ബോധിപ്പിക്കാനാണ്‌ “അവനിവ 
നെന്നറിയുന്നതൊക്കെയോര്‍ത്താലവനിയിലാദിമമായൊരാത്മരുപം' എന്നു 
പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


അപരന്നുസുഖത്തിനായ്വരേണം 


കര്‍മമയമാണു ജീവിതം. കര്‍മം എങ്ങനെ അനുഷ്ഠിച്ചാല്‍ ജീവിതം 
സത്യത്തോടടുത്തു വിജയിക്കും? വ്യക്തമായ ഉത്തരം കണ്ടെത്തേണ്ട ഒരു 
ചോദ്യമാണിത്‌. ഈ ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരമാണു ഗുരുദേവന്‍ 
ഇവിടെ നല്‍കിയിരിക്കുന്നത്‌. നിരന്തരം ഭാവാദ്വൈതം മനസിനെ പഠിപ്പിച്ചു 
കൊണ്ട്‌ പരമാത്മാരാധനം എന്ന മനോഭാവത്തോടെ എല്ലാ കര്‍മങ്ങളും 
അനുഷ്ഠിക്കണം. അങ്ങനെ ചെയ്യാന്‍ കഴിഞ്ഞാല്‍ ആത്മസുഖത്തിനാചരി 
ക്കുന്ന കര്‍മം ഒരിക്കലും മറ്റുള്ളവര്‍ക്കു ദോഷത്തിനു കാരണമായിത്തീരുക 
യില്ല. ഇവിടെ “ആത്മസുഖം” എന്നതിന്‌ ആത്മസാക്ഷാത്കാരം കൊണ്ടു 
കിട്ടുന്ന സുഖം എന്നും അര്‍ഥം പറയാം. ഈശ്വരഭജനപരങ്ങളായ സാധന 
കള്‍ അനുഷ്ഠിക്കുമ്പോഴും മറ്റു ലാകികകര്‍മങ്ങളനുഷ്ഠിക്കുമ്പോഴും ഒരാള്‍ 
ഭാവാദ്വൈതപരിശീലനവും ആരാധനാമനോഭാവവും അംഗീകരിക്കേണ്ട 
താണ്‌. ഇതാണു കര്‍മയോഗം. ഈ കര്‍മയോഗം അംഗീകരിക്കാത്തിട 


ആത്മോപദേശശതകം 599 





ത്തോളം കര്‍മമൊന്നും സത്യത്തോടടുപ്പിക്കുന്ന വിഷയത്തില്‍ കാര്യമായ 
പ്രയോജനം ചെയ്യുന്നതല്ല. 


സത്യം കണ്ടെത്തി ജീവിതം സഫലമാക്കുന്നതിനുള്ള സുപ്രധാനനിയ 
മമെന്ന നിലയ്ക്ക്‌ മേല്‍പറഞ്ഞ വസ്തുതതന്നെ ഗുരുദേവന്‍ ഒന്നുകൂടി 
ആവര്‍ത്തിച്ചു പ്രഖ്യാപിക്കുന്നു അടുത്തപദ്യത്തില്‍. 


25 ഒരുവനു നല്ലതുമന്യനല്ലലും ചേ- 
ര്‍പ്പൊരു തൊഴിലാത്മവിരോധിയോര്‍ത്തിടേണം; 
പരനു പരം പരിതാപമേകിടുന്നോ- 
രെരിനരകാബ്ധിയില്‍ വീണെരിഞ്ഞിടുന്നു. 
ഒരുവനുനല്ലതും - ഒരാള്‍ക്കു മേന്മയും; അന്യനല്ലലും - മറ്റൊരാള്‍ക്കു 
ക്ലേശവും; ചേര്‍പ്പൊരു തൊഴില്‍ - ഉണ്ടാകുന്ന രീതിയില്‍ കര്‍മം ചെയ്യുന്നത്‌; 
ആത്മവിരോധി-ആത്മപ്രസാദത്തിനു തടസമുണ്ടാകും; ഓര്‍ത്തിടേണം- 
ഇക്കാര്യം ചിന്തിച്ചറിയണം; പരന്‍-അന്യന്‍; പരംപരിതാപം-അതിയായ ദുഃഖം; 
ഏകിടുന്നോര്‍ - ഉണ്ടാക്കുന്നവര്‍; എരിനരകാബ്ധിയില്‍ - ചുട്ടെരിക്കുന്ന നര 
കസമുദ്രത്തില്‍; വീണെരിഞ്ഞിടുന്നു - അകപ്പെട്ടു വേദനിക്കാനിടവരുന്നു. 
ഒരാള്‍ക്കു മേന്മയും മറ്റൊരാള്‍ക്കു ക്ലേശവും ഉണ്ടാക്കുന്ന രീതിയില്‍ 
കര്‍മം ചെയ്യുന്നത്‌ ആത്മപ്രസാദനത്തിനു തടസമുണ്ടാക്കും. ഇക്കാര്യം ചിന്തി 
ച്ചറിയണം. അന്യന്‍ അതിയായ ദുഃഖം ഉണ്ടാക്കുന്നവര്‍ ചുട്ടെരിക്കുന്ന നരക 
സമുദ്രത്തില്‍ അകപ്പെട്ടു വേദനിക്കാനിടവരുന്നു. 


ആത്മവിരോധിയോര്‍ത്തിടേണം 


എല്ലാവരുടേയും സ്വരൂപമായ ആത്മാവ്‌ ഒന്നാണല്ലോ. ഒരാള്‍ക്കുണ്ടാ 
കുന്ന ദുഃഖമോ സുഖമോ അതുകൊണ്ട്‌ ഒരു വിധത്തിലല്ലെങ്കില്‍ മറ്റൊരുവി 
ധത്തില്‍ എല്ലാവരെയും ബാധിക്കുമെന്നോര്‍ക്കണം. അപ്പോള്‍ ഒരുവന്‍ 
തനിക്കു നന്മയും അന്യനു ദോഷവും വരുന്ന ഒരു കര്‍മം ചെയ്തു എന്നു 
കരുതുക. ആ കര്‍മത്തെക്കുറിച്ചു ചിന്തിക്കുന്ന നിമിഷം മുതല്‍ ആത്മാവു 
ചിന്താകലുഷമാകാന്‍ തുടങ്ങും. ഭതികമായ നേട്ടങ്ങള്‍ താല്ക്കാലികമായി 
ഉണ്ടായെന്നു വരാം. മനഃശാന്തി എന്നെന്നേയ്ക്കുമായി നഷ്ടപ്പെടും. ഇതാണ്‌ 
ആത്മവിരോധിത്വം. അത്തരം കര്‍മപരിപാടി തുടര്‍ന്നനുഷ്ഠിക്കുന്തോറും 
ആത്മാവിലെ ഇരുട്ടു കുടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട്‌ ആത്മരഹസ്യം 
ചിന്തിച്ചറിഞ്ഞ്‌ അന്യനുദുഃഖം വരുത്തുന്ന ഗ്രവൃത്തികള്‍ വ്യക്തമായും ഒഴി 
വാക്കേണ്ടതാണ്‌. 


നരകാബ്ധിയില്‍ വീണെരിഞ്ഞിടുന്നു 


മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവര്‍ക്കു തീര്‍ച്ചയായും നരകം അനുഭവിക്കേ 
ണ്ടിവരും. ഇത്‌ അലംഘനീയമായ ഒരു പ്രപഞ്ചനിയമമാണ്‌. മരണാനന്തരമോ 
ജന്മാന്തരത്തിലോ അനുഭവിക്കുന്ന നരകം മാത്രമല്ല ഇവിടെ പരാമര്‍ശ 
വിഷയം. ദ്രോഹബുദ്ധി ആവിര്‍ഭവിക്കുന്ന നിമിഷം മുതല്‍ അതു സ്ഥിതിചെ 


600 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം / 


യ്യുന്ന മനസിനെ കരണ്ടുതിന്നാന്‍ തുടങ്ങുന്നു. പലതരം ദുഷിച്ച ഭാവനക 
ളില്‍ക്കൂടി ആത്മാവിനെ നിമിഷംപ്രതി പതിപ്പിക്കുകയും ചെയ്യുന്നു. ചുരുക്ക 
ത്തില്‍ ദ്രോഹബുദ്ധി ദ്രോഹത്തിനു പാ്രമാകുന്നവനെക്കാള്‍ ദ്രോഹകര്‍ത്താ 
വിനെയാണധികം ക്ലേശിപ്പിക്കുകയും പതിപ്പിക്കുകയും ചെയ്യുന്നത്‌. സ്നേഹ 
ത്തിന്റെയും കാരുണ്യത്തിന്റെയും പ്രകാശവും സുഖവും അനുഭവിക്കുന്ന 
വര്‍ക്കു മാത്രമേ വിദ്വേഷത്തിന്റെയും ക്രൂരതയുടെയും ഇരുട്ടും ദുഃഖവും വേണ്ട 
വണ്ണം അറിയുവാന്‍ കഴിയൂ. സ്നേഹം തുടങ്ങിയ ഗുണങ്ങള്‍ ആത്മതത്വത്തെ 
കൂടുതല്‍ പ്രകാശിപ്പിക്കുകയും ദ്വേഷം തുടങ്ങിയ ദോഷങ്ങള്‍ ആത്മത 
ത്ത്വത്തെ കൂടുതല്‍ ഇരുട്ടുകൊണ്ടുമൂടിക്കളയുകയും ചെയ്യുന്നു. അതുകൊ 
ണ്ടുകൂടെയാണ്‌ പരദ്രോഹം ആത്മവിരോധിയാണെന്നു എടുത്തു പറഞ്ഞ 
ത്‌. ആത്മാവു കൂടുതല്‍ മറയ്ക്കപ്പെടുന്തോറും നരകാനുഭൂതിയുടെ ശക്തിയും 
കൂടും ഇതാണ്‌ നിയമം. 

സകല ജീവികളുടെയും ഉള്ളിലിരുന്നു പ്രവര്‍ത്തിക്കുന്ന ബോധസ്വരൂ 
പമായ ആത്മാവ്‌ ഒന്നുതന്നെയാണെന്നു പറഞ്ഞുവല്ലോ. അങ്ങനെയാണെ 
ങ്കില്‍ ഇക്കാര്യം എല്ലാവര്‍ക്കും എന്തുകൊണ്ട്‌ ബോധ്യപ്പെടുന്നില്ല? ഞാന്‍, 
നീ എന്നിങ്ങനെയുള്ള ഭേദബുദ്ധി എന്തുകൊണ്ടുണ്ടാകുന്നു? സ്വാഭാവികമായി 
ആരിലും പൊന്തിവരാവുന്ന ചോദ്യങ്ങള്‍ക്കുള്ള ഉത്തരമാണടുത്ത പദ്യം. 


26 അവയവമൊക്കെയമര്‍ത്തിയാണിയായ്‌ നി- 
ന്നവയവിയാവിയെയാവരിച്ചിടുന്നു; 
അവനിവനെന്നതിനാലവന്‍ നിനയ്ക്കു- 
ന്നവശതയാമവിവേകമൊന്നിനാലേ. 
അവയവമൊക്കെയമര്‍ത്തി - ബുദ്ധി, മനസ്‌, ഇന്ദ്രിയങ്ങള്‍, ശരീരം എന്നീ 
അവയവങ്ങളെയെല്ലാം സമാഹരിച്ചു തന്നോടു ചേര്‍ത്തു ലയിപ്പിച്ചുകൊണ്ട്‌; 
ആണിയായ്‌ നിന്നവയവി - എല്ലാ പ്രവര്‍ത്തനങ്ങളുടേയും കേന്ദ്രമായിനിന്നി 
രുന്ന ഞാന്‍, ഞാന്‍ എന്ന ജീവന്‍; ആവിയെ - പ്രാണനെ; ആവരിച്ചിടുന്നു - 
ആശ്രയിച്ചു ഗാഡ്ദനിദ്രയില്‍ ഒളിഞ്ഞിരിക്കുന്നു; അതിനാല്‍ - വീണ്ടും ഉണരു 
മ്പോള്‍ ഈ അജ്ഞാനാവരണവും കൊണ്ടുണര്‍ന്നുവരുന്നതിനാല്‍; അവന്‍ 
- ആ ജീവന്‍; അവശതയാം - താനറിയാതെ തന്നെപ്പിടികൂടിയിരിക്കുന്ന; അവി 
വേകം ഒന്നിനാലേ - അജ്ഞത ഒന്നുകൊണ്ടുമാത്രം; അവന്‍, ഇവന്‍ - അവന്‍ 
വേറെ, ഇവന്‍ വേറെ; എന്നു നിനയ്ക്കുന്നു - എന്നും പലതായി കരുതാന്‍ 
ഇടവരുന്നു. 
ബുദ്ധി, മനസ്‌, ഇന്ദ്രിയങ്ങള്‍, ശരീരം എന്നീ അവയവങ്ങളെയെല്ലാം 
സമാഹരിച്ചു തന്നോടു ചേര്‍ത്തുലയിപ്പിച്ചുകൊണ്ട്‌ എല്ലാ പ്രവര്‍ത്തനങ്ങളു 
ടെയും കേന്ദ്രമായി നിന്നിരുന്ന “ഞാന്‍” എന്ന ജീവന്‍ പ്രാണനെ ആശ്രയിച്ചു 
ഗാഡനിദ്രയില്‍ ഒളിഞ്ഞിരിക്കുന്നു. വീണ്ടും ഉണരുമ്പോള്‍ ഈ അജ്ഞാനാ 
വരണവും കൊണ്ടുണര്‍ന്നുവരുന്നതിനാല്‍ ആ ജീവന്‍ താനറിയാതെ തന്നെ 
പിടികൂടിയിരിക്കുന്ന അജ്ഞത ഒന്നുകൊണ്ടുമാത്രം അവന്‍ വേറെ, ഇവന്‍ 
വേറെ എന്നു പലതായി കരുതാന്‍ ഇടവരുന്നു. 


ആമത്മോപദേശശതകം 601 


ആവിയെയാവരിച്ചിടുന്നു 


“ഞാന്‍, ഞാന്‍” എന്നനുഭവമുളവാക്കിക്കൊണ്ട്‌ ജീവജാലങ്ങളില്‍ സ്ഥിതി 
ചെയ്യുന്ന ബോധ്രപതിബിംബമായ ജീവന്‍തന്നെയാണീശ്ലോകത്തിലെ “ആണി 
യായ്‌ നിന്നവയവി”. സകലകര്‍മചലനങ്ങളുടെയും കേന്ദ്രം “ഞാന്‍” എന്ന 
ബോധമാണെന്നു പറയേണ്ടതില്ലല്ലോ. കര്‍മചലനങ്ങളുടെയെല്ലാം കേന്ദ്രമായി 
നില്‍ക്കുന്നതുതന്നെയാണ്‌ “ആണിയായ്‌ നില്‍ക്കല്‍.” ഈ “ഞാന്‍” ബുദ്ധി, 
മനസ്‌, ഇന്ദ്രിയങ്ങള്‍, ശരീരം എന്നീ അവയവങ്ങള്‍ കൈക്കൊണ്ടാണു കേന്ദ്ര 
മായിനിന്നു പ്രവര്‍ത്തിക്കുന്നതെന്നുള്ളതിലും സംശയമില്ല. അതുകൊണ്ട്‌ ഈ 
“ഞാന്‍” അവയവിയുമാണ്‌. അവയവങ്ങളുള്ളത്‌ “അവയവി”' എന്നാണ്‌ 
ശബ്ദാര്‍ഥം. സുഷുപ്തി അഥവാ ഗാഡ്നിദ്രയാണ്‌ ഈ ശ്ലോകത്തിലെ 
ആദ്യത്തെ രണ്ടുവരികളുടെ പ്രതിപാദ്യം. ഗാഡനിദ്രയില്‍ എന്താണ്‌ സംഭവി 
ക്കുന്നത്‌? ശരീരാദി എല്ലാ അവയവങ്ങളും “ഞാനും” വിസ്മരിക്കപ്പെടുന്നു. 
പ്രാണസ്പന്ദനം മാത്രം അവശേഷിക്കുന്നു. ഇതുകൊണ്ട്‌ “ഞാനോ” ശരീരാ 
ദ്യവയവങ്ങളോ നഷ്ടപ്പെടുന്നുവെന്നു കരുതുക വയ്യ. ഉണര്‍ന്നെഴുന്നേല്‍ക്കു 
മ്പോള്‍ ഉറങ്ങുന്നതിനുമുമ്പ്‌ ഉണ്ടായിരുന്ന “ഞാന്‍” തന്നെ എല്ലാ അവയവ 
ങ്ങളോടുംകൂടി ഉണര്‍ന്നുവരുകയാണു ചെയ്യുന്നത്‌. അതുകൊണ്ടു മനസി 
ലാകുന്നത്‌ ഉറങ്ങുമ്പോള്‍ “ഞാന്‍” എന്ന അവയവി ശരീരാദ്യവയവങ്ങളൊക്കെ 
സമാഹരിച്ചുകൊണ്ട്‌ പ്രാണനില്‍ ഒളിഞ്ഞിരിക്കുന്നുവെന്നാണ്‌. ശ്ലോകത്തിലെ 
ആദ്യത്തെ രണ്ടു വരികള്‍ ഗാഡനിദ്രയുടെ ഈ സ്വരൂപമാണു വിവരിച്ചിരി 
ക്കുന്നത്‌. 


അവിവേകമൊന്നിനാലേ 


ഇനി നിദ്രയില്‍നിന്നുണരുമ്പോഴോ? ഉണരുമ്പോള്‍ ഒരിരുട്ടില്‍ ഒളിഞ്ഞി 
രുന്നു സുഖം അനുഭവിച്ചതായിട്ടാണ്‌ ഉറങ്ങിയയാള്‍ സ്മരിക്കുന്നത്‌. അപ്പോള്‍ 
ഉറക്കത്തില്‍ എല്ലാ അവയവങ്ങളും ഒരജ്ഞാനാവരണത്തിന്റെ രൂപം 
കൈക്കൊള്ളുന്നുവെന്നു സ്പഷ്ടം. ഈ അജ്ഞാനാവരണത്തില്‍ നിന്നു 
തന്നെ ആ അവയവങ്ങള്‍ ഉണരുമ്പോള്‍ വീണ്ടും പൊന്തിവരുകയും ചെയ്യു 
ന്നു. ചുരുക്കത്തില്‍ ബുദ്ധി മുതലായ എല്ലാ അവയവങ്ങളും തമോമയമായ 
അജ്ഞാനത്തിന്റെ സൃഷ്ടികളാണെന്നു ഉറക്കം വ്യക്തമായും തെളിയിക്കു 
ന്നു. അപ്പോള്‍ അനുഭവം കൊണ്ടുതന്നെ അജ്ഞാനസൃഷ്ടങ്ങളെന്നു 
തെളിഞ്ഞ ബുദ്ധ്യാദി ഉപാധികളെ ആശ്രയിച്ചാണ്‌ “ഞാന്‍” എന്ന ജീവബോധം 
പ്രവര്‍ത്തിക്കുന്നത്‌. അങ്ങനെ അവിവേകജന്യങ്ങളായ ഉപാധികളെ ആശ്ര 
യിക്കുന്നതുകൊണ്ടാണ്‌ അദ്വയമായ ആത്മസത്തയ്ക്ക്‌ സ്വരൂപം പൂര്‍ണമായി 
വെളിപ്പെടാതെ അവന്‍, ഇവന്‍ എന്നിങ്ങനെ നിരവധി ദവന്വഭാവങ്ങളാവിര്‍ഭ 
വിക്കുന്നത്‌. ഈ ഉപാധികളെ അകറ്റി ആത്മാവ്‌ അജ്ഞാനവിമുക്തമാകുന്ന 
താണ്‌ മോക്ഷം. ഉപാധികളുള്ളിടത്തോളം ദ്വൈത്രഭമത്തില്‍ പെട്ടുഴലേണ്ടിവ 
രും. പദ്യത്തിലെ ഉത്തരാര്‍ധത്തിന്റെ താല്പര്യമിതാണ്‌. ശ്രീശങ്കരഭഗവത്പാ 
ദര്‍ ദക്ഷിണാമൂര്‍ത്തി സ്തോത്രത്തില്‍ ഗാഡ്നിദ്രയെ വിവരിക്കുന്നതു 
നോക്കുക:- 


602 ശ്രീനാരായണ ഗുരുദ്ദേവക്യതികള്‍ സന്വുര്‍ണവ്യ്യാഖ്യാനം - ഭാഗം 7 


രാഹുഗ്രസ്തദിവാകരേന്ദുസദ്യശോ 
മായാസമാച്ഛാദനാത്‌ 
സന്മഗ്കരണോപസംഹരണഭതാ 
യേോ്ഭുത്‌ സുഷുപ്തഃപുമാന്‍ 
പ്രാഗസ്വാപ്സമിതി (പബ്ബോഗസ്സമയേ 
യ്രപത്യഭിജ്ഞായതേ 
തസ്മമമെശീഗുരുമുര്‍ത്തയേ നമഇദം 
ശ്ര?ദക്ഷിണാമുര്ത്തയേ 


ദക്ഷി. സ്തോ. 6 


ഉറക്കത്തില്‍ ആത്മസത്ത രാഹുവിനാല്‍ ഗ്രസിക്കപ്പെട്ട സൂര്യച്ര്ദന്മാ 
രെപ്പോലെ മായയാല്‍ മൂടപ്പെടുന്നു. പ്രവര്‍ത്തനോപാധികളായ അവയവങ്ങ 
ളൊക്കെ പിന്‍വലിച്ചതുകൊണ്ട്‌ സത്താമാത്രനായി സ്ഥിതിചെയ്യുന്നു. ഉണ 
രുമ്പോള്‍ “ഞാന്‍” തന്നെയാണുറങ്ങിയതെന്നു തന്റെ സ്വരൂപം തിരിച്ചറിയു 
കയും ചെയ്യുന്നു. അങ്ങനെ ഗുരുവായി വിളങ്ങുന്ന ദക്ഷിണാമൂര്‍ത്തിക്കു നമ 
സ്‌ക്കാരം! ഉണരുമ്പോള്‍ “ഞാന്‍” സുഖമായുറങ്ങി; ഒന്നും അറിഞ്ഞില്ല” എന്നു 
സ്മരിക്കുന്നതു കൊണ്ടു തന്നെ ഉറക്കത്തില്‍ സുഖസ്വരൂപനായ ഞാനും 
അജ്ഞാനവും മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ എന്നു സ്പഷ്ടം. എന്നാല്‍ 
ഉണരുമ്പോള്‍ “ഞാനും” അവയവങ്ങളും അനുഭവപ്പെടുന്നതുകൊണ്ട്‌ ഉറക്ക 
ത്തിലെ അജ്ഞാനമാണ്‌ അവയവങ്ങളായി വേര്‍തിരിഞ്ഞിരിക്കുന്നതെന്നു 
തീര്‍ച്ചയാണല്ലോ. 


പ്രപഞ്ചാനുഭുതിക്കുപകരിക്കുന്ന സകല ഘടകങ്ങളും ഉറക്കത്തില്‍ 
പൂര്‍ണമായും ഒരിരുട്ടിന്റെ രൂപം കൈക്കൊള്ളുന്നു. ഈ ഇരുട്ടില്‍നിന്നും 
പൊന്തുന്ന ഘടകങ്ങളാണ്‌ വീണ്ടും പ്രപഞ്ചാനുഭൂതിയെ ഉളവാക്കുന്നത്‌. 
ഇതിന്റെ അര്‍ഥമെന്താണ്‌? സകല പ്രപഞ്ചാനുഭൂതികളും അജ്ഞതയുടെ 
അഥവാ ഒരിരുട്ടിന്റെ സൃഷ്ടികളെന്നല്ലേ? പക്ഷേ ഇരുട്ടിനുമാത്രമായി സൃഷ്ടി 
ക്കാനോ അനുഭവിക്കാനോ സാധ്യമല്ല. അതുകൊണ്ട്‌ അജ്ഞാനത്തെ അഥവാ 
ഇരുട്ടിനെ പ്രപഞ്ചമാക്കിത്തീര്‍ക്കുന്ന ജ്ഞാനസ്വരുപമായ ഒരു വസ്തു 
അതിനു പിന്നിലുണ്ടായേ പറ്റൂ. ഇരുട്ടിനു പദാര്‍ഥങ്ങളായി മാറാന്‍ കഴിയുമോ? 
ബോധസ്വരുപമായ സത്യത്തിന്‌ ഒരജ്ഞാനാവരണം ഉണ്ടാകുമോ? അനുഭ 
വിക്കുന്ന കാര്യത്തില്‍ എന്തിനാണീ ചോദ്യം? ഉറക്കമുണര്‍ന്നു വരുമ്പോള്‍ 
ഇരുട്ടില്‍ നിന്നല്ലേ ബുദ്ധിയും മനസും ഇന്ദ്രിയങ്ങളുമൊക്കെയുണ്ടായി വരു 
ന്നത്‌? “ഞാന്‍” എന്ന ബോധാനുഭവം നിലനില്‍ക്കുകയും ചെയ്യുന്നില്ലേ? അനു 
ഭവം ശരിതന്നെ. എങ്കിലും യുക്തിക്കുചേരുന്നില്ലല്ലോ? അതെ, അനുഭവിക്കു 
കയും എന്നാല്‍ യുക്തിക്കു പിടി കിട്ടാതിരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ 
യാണ്‌ വേദാന്തി മായ അഥവാ ഇന്ദ്രജാലം എന്നു വിളിക്കുന്നത്‌. അടുത്ത 
പദ്യം വായിക്കുക. 


27 ഇരുളിലിരുന്നറിയുന്നതാകുമാത്മാ- 
വറിവതുതാനഥ നാമരൂപമായും 


ആത്മോപദേശശതകം 603 


കരണമൊടിന്ദ്രിയകര്‍ത്ത്യകര്‍മ്മമായും 
വരുവതു കാണ്‍ക! മഹേന്ദ്രജാലമെല്ലാം. 
ഇരുളിലിരുന്ന്‌ - ഉറക്കത്തില്‍ അനുഭവപ്പെടുന്ന ഇരുണ്ടമറയില്‍ ഒളിച്ചി 
രുന്ന; അറിയുന്നതാകും - സുഖം അനുഭവിക്കുന്നതായ; ആത്മാവ്‌ - “ഞാന്‍” 
എന്ന ജീവന്‍; അറിവ്‌ - ബോധസ്വരുപനാണ്‌; അതുതാന്‍ - അതുതന്നെ; 
അഥ - ഉണരുമ്പോള്‍; നാമരുപമായും - വിവിധ നാമങ്ങളും രൂപങ്ങളും 
കൈക്കൊണ്ട്‌; കരണമൊട്‌ - അന്തഃകരണമായും; ഇന്ദ്രിയകര്‍ത്തൃകര്‍മമായും 
- ജ്ഞാനകര്‍മേന്ദ്രിയങ്ങള്‍, ഞാന്‍, ഞാന്‍ എന്ന കര്‍ത്താവ്‌, ഇന്ദ്രിയവൃത്തി 
കള്‍ എന്നിവയുമൊക്കെയായി; വരുവതു കാണ്‍ക - വിവിധ രൂപം കൈക്കൊ 
ണ്ടനുഭവപ്പെടുന്നതു നോക്കുക; മഹേന്ദ്രജാലമെല്ലാം - ഇതൊക്കെ വലിയൊ 
രിന്ദ്രജാലമെന്നല്ലാതെ എന്തു പറയാന്‍? 
ഉറക്കത്തില്‍ അനുഭവപ്പെടുന്ന ഇരുണ്ടമറയില്‍ ഒളിഞ്ഞിരുന്നു സുഖം 
അനുഭവിക്കുന്നതായ “ഞാന്‍” എന്ന ജീവന്‍ ബോധസ്വരൂപനാണ്‌. അതുതന്നെ 
ഉണരുമ്പോള്‍ വിവിധ നാമങ്ങളും രൂപങ്ങളും കൈക്കൊണ്ട്‌ അന്തഃകരണ 
മായും ജ്ഞാനകര്‍മേന്ദ്രിങ്ങള്‍, ഞാന്‍, ഞാന്‍ എന്ന കര്‍ത്താവ്‌, ഇന്ദ്രിയവ്യ 
ത്തികള്‍ എന്നിവയുമൊക്കെയായി വിവിധരൂപം കൈക്കൊണ്ടനുഭവപ്പെടുന്നതു 
നോക്കുക. ഇതൊക്കെ വലിയൊരിന്ദ്രജാലമെന്നല്ലാതെ എന്തു പറയാന്‍? 


മഹേന്ദ്രജാലമെല്ലാം 


ഉറക്കത്തില്‍ ഒരിരുട്ടു മാത്രമാണവശേഷിക്കുന്നത്‌. ഈ ഇരുട്ടിനുള്ളി 
ലിരുന്നുകൊണ്ട്‌ ആത്മസത്ത സുഖമനുഭവിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ 
സുഖിക്കുന്ന ആത്മാവുതന്നെ ഉണര്‍ന്നു കഴിയുമ്പോള്‍ മനസായും ഇന്ദ്രിയ 
ങ്ങളായും “ഞാന്‍” എന്ന കര്‍ത്താവായും ഇന്ദ്രിയവൃത്തികളായുമൊക്കെ 
വേര്‍തിരിഞ്ഞുവരുന്നു. ആലോചിച്ചാല്‍ ഇതിനെ ഇന്ദ്രജാലമെന്നല്ലാതെ 
മറ്റെന്തു പറയാനാണ്‌? ഉറക്കത്തില്‍ ഒരിരുളും ആത്മസത്തയും അവശേഷി 
ക്കുന്നു എന്നാരു പറഞ്ഞു? അവശേഷിച്ചാല്‍ തന്നെ അപ്പോള്‍ ആത്മാവു 
സുഖമനുഭവിച്ചു എന്നതിനെന്താണു തെളിവ്‌? വാസ്തവത്തില്‍ ഒന്നുമറി 
യാത്ത അവസ്ഥയല്ലേ ഉറക്കം? ഈ സംശയങ്ങള്‍ ശരിയല്ല. ഉറക്കത്തില്‍ ഒന്നു 
മറിയുന്നില്ലെന്നതു വാസ്തവം തന്നെ. പക്ഷേ ഉറങ്ങി ഉണരുന്ന ഒരാളിനോടു 
ചോദിച്ചാല്‍ അയാള്‍ എന്തായിരിക്കും പറയുക? “ഞാന്‍ സുഖമായി ഉറങ്ങി” 
എന്നല്ലേ? ഇതു കഴിഞ്ഞുപോയ അനുഭവത്തിന്റെ സ്മരണയാണെന്നു തീര്‍ച്ച. 
ഒരാള്‍ അനുഭവിക്കാത്തത്‌ ഒരിക്കലും സ്മരിക്കാന്‍ സാധ്യമല്ല. സ്മരണയും 
അനുഭവവും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതു നിയമമാണ്‌. അതു 
കൊണ്ട്‌ ഉറക്കത്തില്‍ “ഞാന്‍” സുഖമനുഭവിച്ച്‌ ഉണരുമ്പോള്‍ സ്മരിക്കുക 
യാണു ചെയ്യുന്നത്‌. ഉറക്കത്തിനുമുന്‍പ്‌ അനേകസങ്കല്പങ്ങളോടുകൂടി 
പ്രവര്‍ത്തിച്ചുകൊണ്ടിരുന്ന “ഞാന്‍” തന്നെയാണ്‌ ഉറങ്ങിയതെന്നും ആ “ഞാന്‍” 
തന്നെയാണു വീണ്ടും ഉണര്‍ന്നുവന്നിരിക്കുന്നതെന്നും സംശയമെന്യേ അനു 
ഭവിക്കുന്നു. ഇങ്ങനെ ഉറക്കത്തിനു മുന്‍പും ഉറങ്ങിയപ്പോഴും വീണ്ടുമുണര്‍ന്ന 
പ്പോവും ആത്മസത്തയ്ക്കു യാതൊരു ഭേദവും ഉണ്ടാകുന്നില്ല. ഉറങ്ങാന്‍ 


604. ശ്രീനാരായണ ഗുരുദേവകൃതികശ്‌ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 





പോകുന്നതിനുമുന്‍പുണ്ടായിരുന്ന സങ്കല്പങ്ങളും ഉണരുമ്പോള്‍ വീണ്ടും 
അതേപടി പൊന്തിവരുന്നു. ഉറക്കത്തില്‍ ഈ സങ്കല്പങ്ങള്‍ എവിടെപ്പോയി? 
ഉറക്കത്തില്‍ ഇവ ലയിച്ചു ഒരജ്ഞാനമറയുടെ രൂപത്തില്‍ ആത്മാവിനെ മറ 
ച്ചിരുന്നു എന്നു സ്പഷ്ടം. സങ്കല്പങ്ങള്‍ ഉണ്ടായിരുന്നപ്പോഴും അവയുമാ 
യൊക്കെച്ചേര്‍ന്നു മാറിമാറി സ്വതന്ത്രനായി പ്രവര്‍ത്തിച്ചിരുന്ന ആത്മസത്ത 
യാണു “ഞാന്‍.” എന്റെ വീട്‌, എന്റെ സ്വത്ത്‌, ഞാന്‍ കാണുന്നു, ഞാന്‍ 
പോകുന്നു എന്നിങ്ങനെയുള്ള എല്ലാ വ്യവഹാരങ്ങളിലും അസ്ഥിരഘടകങ്ങ 
ളായ സങ്കല്പങ്ങളില്‍ മാറിമാറി പ്രവര്‍ത്തിക്കുന്ന സ്ഥിരമായ സ്വതന്ത്ര ഘട 
കമാണ്‌ “ഞാന്‍' എന്നു കാണാന്‍ പ്രയാസമില്ല. സ്വതന്ത്രനായ “ഞാന്‍” ഉള്ള 
തുകൊണ്ടാണ്‌ മറ്റു സകലതും ഉള്ളതായിത്തീരുന്നതുതന്നെ. ചുരുക്കത്തില്‍ 
“ഞാന്‍” എന്ന ആത്മസത്ത സങ്കല്പങ്ങളില്‍ക്കൂടി പ്രകാശിക്കുമ്പോഴാണ്‌ 
എല്ലാ പ്രപഞ്ചാനുഭവങ്ങളും രൂപം കൊള്ളുന്നത്‌. സങ്കല്പങ്ങളോ ഉറക്കത്തില്‍ 
അനുഭവപ്പെടുന്ന ഇരുട്ടിന്റെ രൂപത്തിലുള്ള ഒരജ്ഞാനാവരണത്തില്‍ നിന്നു 
പൊന്തുന്നവയും. ഇത്രയും കൊണ്ട്‌ ആത്മാവു സ്വരൂപവിസ്മരണമാകുന്ന 
അജ്ഞാനാവരണം ധരിച്ചാണ്‌ സകല പ്രപഞ്ചഘടകങ്ങളെയും സൃഷ്ടിക്കു 
ന്നതെന്ന്‌ അനുഭവം തെളിയിക്കുന്നു. ഇത്‌ ഇന്ദ്രജാലമല്ലാതെ മറ്റെന്താണ്‌? 
ഇവിടെ യുക്തിക്കു ചെന്നെത്താന്‍ കഴിവില്ല. ഭഗവാന്‍ ഗീതയില്‍ പറയുന്നതു 
നോക്കുക:- 


അജ്ഞാനേനാവ്യതം ജ്ഞാനം 
തേനമുഹ്യന്തി ജന്തവഃ ഭഗ. ഗീത. 5-15. 


സ്വരൂപവിസ്മൃതിയാകുന്ന അജ്ഞാനാവരണം കൊണ്ട്‌ ജ്ഞാനം മൂട 
പെട്ടുപോകുന്നു. അതുകൊണ്ടാണ്‌ ജീവജാലങ്ങള്‍ സംസാരസമുദ്രത്തില്‍ 
മോഹമുഗ്ധരായുഴലുന്നത്‌. 


ബോധസ്വരുപനായ ആത്മാവു സ്വതന്ത്രനാണെന്നും അജ്ഞാനവും 
അതില്‍നിന്നുളവാകുന്ന സങ്കല്പങ്ങളും അകറ്റപ്പെടാവുന്നവയാണെന്നും 
ഇപ്പോള്‍ തെളിഞ്ഞുകഴിഞ്ഞുവല്ലോ. സങ്കല്പങ്ങളെ അകറ്റി ഇതും വേദാ 
ന്തികള്‍ സൂര്യതുല്യം അനുഭവിച്ചറിഞ്ഞതാണ്‌. മനനധ്യാനങ്ങളുടെ അഭ്യാ 
സംകൊണ്ട്‌ പ്രജ്ഞയ്ക്കു സങ്കലപരഹിതമായ തൂരിയാനുഭവത്തിലെത്തി 
അഖണ്ഡാനന്ദമനുഭവിക്കന്‍ കഴിയും. സ്വാനുഭവരസികതയോടെ ഇക്കാര്യം 
ഗുരുദേവന്‍ പ്രതിപാദിക്കുന്നതാണടുത്ത പദ്യം. 


28 അടിമുടിയറ്റടിതൊട്ടു മാലിയന്തം 
സ്ഫുടമറിയുന്നതു തുര്യബോധമാകും; 
ജഡമറിവീലതു ചിന്തചെയ്തു ചൊല്ലു- 
ന്നിടയിലിരുന്നറിവല്ലറിഞ്ഞിടേണം. 
അടിമുടിയറ്റ്‌ - ആദിയും അന്തവുമില്ലാതെ; അടിതൊട്ടു മാലിയന്തം - 
കാല്‍മുതല്‍ തലവരെ അതായത്‌ പൂര്‍ണമായി; സ്ഫുടമറിയുന്നത്‌ - 
ബോധത്തെ സാക്ഷാത്കരിച്ചറിയുന്നത്‌; തുര്യബോധമാകും - ജാഗ്രത്സ്വപ്ന 


ആത്മോപദേശശതകം 605 


സുഷുപ്ത്യനുഭവങ്ങളെ കടന്നുനില്‍ക്കുന്ന നാലാമത്തെ സത്യാനുഭവമാണ്‌; 

ജഡമറിവീലതു - ഈ ബോധാനുഭവം ജഡവുമായി കുടിക്കലര്‍ന്നതല്ല; ചിന്ത 

ചെയ്തു - സങ്കല്പങ്ങള്‍ വഴി; ചൊല്ലുന്നിടയിലിരുന്നറിവല്ല - ശബ്ദോച്ചാര 

ണത്തോടുകൂടിയുള്ള അറിവല്ല; അറിഞ്ഞിടേണം - ഇതു വ്യക്തമായി ധരി 

ക്കണം. 

ആദിയും അന്തവുമില്ലാതെ കാല്‍ മുതല്‍ തലവരെ അതായത്‌ പൂര്‍ണ 

മായി ബോധത്തെ സാക്ഷാത്കരിച്ചറിയുന്നത്‌ ജാഗ്രത്‌ സ്വപ്നസുഷുപ്ത്യാ 
നുഭവങ്ങളെ കടന്നു നില്‍ക്കുന്ന നാലാമത്തെ സത്യാനുഭവമാണ്‌. ഈ ബോധാ 
നുഭവം ജഡവുമായി കൂടിക്കലര്‍ന്നതല്ല. സങ്കല്പങ്ങള്‍ വഴി ശബ്ദോച്ചാരണ 
ത്തോടുകൂടിയുള്ള അറിവല്ല. ഇതു വ്യക്തമായി ധരിക്കണം. 


തുര്യബോധം 

ആദ്യന്തരഹിതമായി പാദം മുതല്‍ ശിരസു വരെ സ്ഫുടമായറിയുന്ന 
ബോധമാണു തുര്യബോധം. ബോധം ആദ്യന്തരഹിതമായതുകൊണ്ടുതന്നെ 
കാല്‍മുതല്‍ തലവരെ എന്നുള്ളത്‌ പൂര്‍ണമായ അദ്വയാനുഭവത്തെ സൂചിപ്പി 
ക്കാനാണെന്നു സ്പഷ്ടമാണല്ലോ. “തുര്യ' പദത്തിനു നാലാമത്തേതെന്നാ 
ണര്‍ഥം. ജാഗ്രത്ത്‌, സ്വപ്നം, സുഷുപ്തി, തുര്യം ഇവ നാലുമാണനുഭവ മണ്ഡ 
ലങ്ങള്‍. ആദ്യത്തെ മുന്നും പ്രപഞ്ചാനുഭവങ്ങളാണ്‌. അതുകൊണ്ടവ മൂന്നും 
ജഡവുമായി കൂടിക്കലരുന്ന അനുഭവങ്ങളാണ്‌. സങ്കല്പങ്ങള്‍വഴി ശബ്ദോ 
ച്ചാരണത്തോടു കൂടിയുള്ള അറിവുകളാണ്‌. നാലാമത്തെ തുര്യാനുഭവമാകട്ടെ 
ജഡങ്ങളോടു കൂടിക്കലരാത്തതും ശബ്ദോച്ചാരണത്തോടുകൂടാത്തതുമായ 
കേവലബോധാനുഭവമാണ്‌. ഉണര്‍ന്നിരുന്ന്‌ ഇന്ദ്രിയങ്ങള്‍ വഴി പ്രപഞ്ചവിഷ 
യങ്ങളെ അനുഭവിക്കുന്നതാണ്‌ ജാഗ്രത്ത്‌. ഏകാന്തതയില്‍ മനസ്‌ സ്വയം വിഷ 
യങ്ങളെ സൃഷ്ടിച്ചനുഭവിക്കുന്നതാണു സ്വപ്നം. കരണങ്ങളെയെല്ലാം പിന്‍വ 
ലിച്ചു പ്രജ്ഞ അജ്ഞാനാവരണമണിഞ്ഞുവിശ്രമിക്കുന്നതാണു സുഷുപ്തി. 
പ്രപഞ്ചശരീരം കൈക്കൊണ്ടിരിക്കുന്ന സമഷ്ടിബോധത്തിനും വ്യക്തിശരീരം 
കൈക്കൊണ്ടിരിക്കുന്ന വൃഷ്ടി ബോധത്തിനും ഒരുപോലെ ഈ അവസ്ഥ 
കള്‍ അനുഭവപ്പെടുന്നുവെന്നാണു ശാസ്ത്രസിദ്ധാന്തം. സമഷ്ടിബോധത്തിന്റെ 
സുഷുപ്തിയാണു നൈമിത്തിക പ്രളയം. സുഷുപ്തിയില്‍ ഒളിഞ്ഞിരിക്കുന്ന 
സമഷ്ടി ബോധത്തെ ഈശ്വരനെന്നും വ്യക്തിബോധത്തെ പ്രാജ്ഞനെന്നും 
ശാസ്ത്രം പേരുചൊല്ലി നിര്‍ദേശിക്കുന്നു. സ്വപ്നത്തില്‍ പെട്ടിരിക്കുന്ന സമ 
ഷ്ടിബോധമാണു ഹിരണ്യഗര്‍ഭന്‍. വ്യക്തിബോധം തൈജസനും. ജാഗ്രത്‌ 
പ്രപഞ്ചം അനുഭവിക്കുന്ന സമഷ്ടിബോധമാണു വിരാട്‌ പുരുഷന്‍. ജാഗ്ര 
ത്തിലെ വ്യക്തിബോധമാണ്‌ വിശ്വന്‍. ധ്യാനമനനാഭ്യാസംവഴി ജാഗ്രത്സ്വ 
പ്നസുഷുപ്തികളിലെ ഈ സ്ഥുലസുക്ഷ്മകാരണജഡദൃശ്യാനുഭവങ്ങളെ 
മുഴുവനകറ്റാന്‍ കഴിവുള്ള യോഗിക്കു മാത്രമേ കേവലബോധന്വരുപാനുഭവ 
മായ നാലാമത്തെ തുരീയാനുഭൂതിയുളവാകുന്നുള്ളൂ. ഈ നാലനുഭവമണ്ഡ 
ലങ്ങളെയും കുറിച്ച്‌ മാണ്ഡുക്യോപനിഷത്തും അതിന്റെ വ്യാഖ്യാനമായ 
ഗൌഡപാദകാരികയും വിശദമായി ചര്‍ച്ചചെയ്യുന്നുണ്ട്‌. എല്ലാ ജഡസങ്കല്പ 


606 ശ്രീനാരായണ ഗുരുദേവക്യതികശി സത്മുരീണഡ്യാഖ്യാനം - ഭാഗം / 


ങ്ങളും മാറി മറയുന്നതുകൊണ്ടു തന്നെ അനന്തമായ അദ്വയബോധാനുഭവ 
മാണു തുരീയപ്രജ്ഞയെന്നു സിദ്ധം. ഗുരുദേവന്‍തന്നെ പതിനാലാമത്തെ 
ശ്ലോകത്തില്‍ പറഞ്ഞിരിക്കുന്ന “ത്രിപുടിമുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം, ഈ 
തുരീയാനുഭവം തന്നെയാണ്‌. തുരീയാനുഭവത്തെക്കുറിച്ചു ഗൌനഡപാദാചാ 
ര്യര്‍ പറയുന്നതു നോക്കുക:- 


നിവ്യത്തേഴസരവദുഖാനാം 
ഈശാന്്രപഭുരവ്യ യഃ 
അഭൈദ്വതഃസര്‍വഭാവാനാം 
ദേവസ്തുര്യോവിഭുഃ സ്മൃതഃ 
മാണ്ഡു. കാ. 1-10 


തുരീയ്രപജ്ഞയില്‍ എല്ലാ ദുഃഖങ്ങളും അസ്തമിക്കുന്നു. സര്‍വനിയ 
ന്താവും പ്രഭുവും നാശമില്ലാത്തവനും സര്‍വഭാവങ്ങളും അലിഞ്ഞുചേര്‍ന്ന 
അദ്വയസ്വരുപിയും ആദ്യന്തരഹിതനുമായി തുരീയാനുഭവത്തില്‍ കേവല 
ബോധം വിളങ്ങുന്നു. ഇതുതന്നെയാണ്‌ അദ്വൈതസാക്ഷാത്കാരം. 


തുരീയാനുഭവത്തിലെത്തി അദ്വൈത സാക്ഷാത്കാരം നേടി നിത്യവും 
അമൃതസ്വരൂപവുമായ പ്രജ്ഞയെ സ്വരൂപമായി കണ്ടെത്തുകയാണു ജീവി 
തലക്ഷ്യം. ഇതിന്‌ ഒരേ ഒരു മാര്‍ഗമേയുള്ളൂ. വസ്തുവിചാരം ചെയ്തോ 
സങ്കല്പ നിരോധമെന്ന യോഗമഭ്യസിച്ചോ മനസിന്റെ പൂര്‍ണമായ ഉപശമം 
നേടുകയാണാമാര്‍ഗം. ഇതിനുകഴിവില്ലാത്തവര്‍ വിഷയസങ്കല്പങ്ങളില്‍ 
മോഹിച്ചു പതിക്കാനിടവരാതെ കുറഞ്ഞപക്ഷം ഈശ്വരപരങ്ങളായ ജപധ്യാ 
നാദികര്‍മങ്ങളെങ്കിലും ചെയ്തു കഴിഞ്ഞുകൂടേണ്ടതാണ്‌. ഇക്കാര്യമാണടുത്ത 
ശ്ലോകത്തിലെ പ്രതിപാദ്യം. 


29 മനമലര്‍കൊയ്തു മഹേശപൂജചെയ്യും 
മനുജനു മറ്റൊരുവേല ചെയ്തിടേണ്ട: 
വനമലര്‍കൊയ്തുമതല്ലയായ്കില്‍ മായാ- 
മനുവുരുവിട്ടുമിരിക്കില്‍ മായ മാറും. 
മനമലര്‍കൊയ്തു - മനസാകുന്ന പുഷ്പം അറുത്തെടുത്ത്‌; മഹേശ 
പൂജചെയ്യും - അര്‍പ്പിച്ച്‌ ഈശ്വരനെ പൂജിക്കുന്ന; മനുജന്‍ - സത്യാന്വേഷിക്ക്‌; 
മറ്റൊരു വേലചെയ്തിടേണ്ട - ഈശ്വരപരമായ മറ്റൊരു സാധനയും അനു 
ഷ്ഠിച്ചേതീരു എന്നില്ല; അതല്ലയായ്കില്‍ - അതിനു കഴിവില്ലെന്നു വന്നാല്‍; 
വനമലര്‍കൊയ്തും - കാട്ടുപൂക്കള്‍ പറിച്ചര്‍ച്ചിച്ചും; മായാംഅനു - മായാകാര്യം 
പിന്‍തുടരവേ തന്നെ; ഉരുവിട്ടും - നിരന്തരം നാമജപം അഭ്യസിച്ചും; ഇരി 
ക്കില്‍ - കഴിഞ്ഞുകൂടിയാല്‍; മായ മാറും - കാലാന്തരത്തില്‍ ചിത്തശുദ്ധി 
വഴി ജ്ഞാനോദയമുണ്ടാക്കി സംസാരദുഃഖം മാറിക്കിട്ടുന്നതാണ്‌. 
മനസാകുന്ന പുഷ്പം അറുത്തടുത്ത്‌ അര്‍പ്പിച്ച്‌ ഈശ്വരനെ പൂജിക്കുന്ന 
സത്യാന്വേഷിക്ക്‌ ഈശ്വരപരമായ മറ്റൊരു സാധനയും അനുഷ്ഠിച്ച തീരു 
എന്നില്ല. അതിനു കഴിവില്ലെന്നുവന്നാല്‍ കാട്ടുപൂക്കള്‍ പറിച്ചര്‍ച്ചിച്ചും മായാ 


ആത്മോചദേശശതകം 607 





കാര്യം പിന്‍തുടരവേതന്നെ നിരന്തരം നാമജപം അഭ്യസിച്ചും കഴിഞ്ഞുകൂടി 
യാല്‍ കാലാന്തരത്തില്‍ ചിത്തശുദ്ധിവഴി ജ്ഞാനോദയമുണ്ടായി സംസാര 
ദുഃഖം മാറിക്കിട്ടുന്നതാണ്‌. 


മനമലര്‍കൊയ്തുമഹേശപൂജ 


സങ്കല്പതലം, വാസനാതലം എന്നിങ്ങനെ രണ്ടു തലങ്ങള്‍ ഉള്‍പ്പെട്ട 
താണു മനസ്‌. കഴിഞ്ഞ കാലങ്ങളില്‍ സഞ്ചയിച്ചവയും മനസിന്റെ അബോ 
ധതലങ്ങളില്‍ ഒളിഞ്ഞുകിടക്കുന്നവയുമായ രാഗദ്വേഷങ്ങളും പദാര്‍ഥാനുഭ 
വങ്ങളുമാണു വാസനാതലം. അവയില്‍ ചിലതു ചിന്താരുപം കൈക്കൊണ്ടു 
വ്യക്തമായി തല്ക്കാല ജീവിതത്തിനു രൂപം കൊടുക്കുന്ന സങ്കല്പങ്ങളും 
കാമകോധാദിവികാരങ്ങളുമായി പ്രകടമാകുന്നതാണു സങ്കല്പതലം. മന 
സിന്റെ ഈ രണ്ടു തലങ്ങളെയും ഉപശമിപ്പിക്കുന്നതാണു “മനമലര്‍ കൊയ്തു 
മഹേശപൂജചെയ്യല്‍' വസ്തുവിചാരത്തോടുകൂടിയ ഭാവാദ്വൈത പരിശീലന 
മാണിതിനുള്ള രാജപാത. ചിലര്‍ ചിത്തവൃത്തിനിരോധരുപത്തിലുള്ള രാജ 
യോഗവും ഇതിനുള്ള മാര്‍ഗമായി അംഗീകരിക്കുന്നു. ബോധസ്വരുപമായ ഒരേ 
ഒരു വസ്തുവാണു പ്രപഞ്ചനാമരുപങ്ങളായി വേര്‍പെട്ടു കാണുന്നതെന്നാ 
ണല്ലോ ഉപനിഷന്മതം. ആത്മോപദേശശതകത്തിലെ ആദ്യത്തെ നാലുപദ്യ 
ങ്ങളില്‍തന്നെ ഗുരുദേവന്‍ ഇക്കാര്യം ആവര്‍ത്തിച്ചു പ്രഖ്യാപിച്ചിട്ടുമുണ്ട്‌. 
ശ്രുതിയുക്ത്യനുഭവങ്ങളുടെ പശ്ചാത്തലത്തില്‍ ഈ വസ്തുബോധം വിചാരം 
ചെയ്തുറപ്പിക്കലാണ്‌ വിചാരമാര്‍ഗം. അങ്ങനെ സര്‍വത്ര വസ്തു ഒന്നേയു 
ള്ളുവെന്നു മനസ്സിനുറപ്പു വരുന്തോറും ഭിന്നസങ്കല്പങ്ങളും അവയില്‍നിന്നു 
ളവാകുന്ന രാഗദ്വേഷങ്ങളും നീങ്ങി മനസു പ്രസന്നമാകാന്‍ തുടങ്ങും. 
തുടര്‍ന്ന്‌ ആത്മാനുഭൂതിയും സര്‍വത്ര അദ്വയബോധ വസ്തുവിന്റെ സാന്നി 
ധ്യവും പ്രകടമാകും. ഭിന്ന സങ്കല്പങ്ങളെല്ലാം ്രഹ്മസങ്കല്പത്തില്‍ 
ലയിക്കും. ഇതുതന്നെയാണു വസ്തുവിചാരത്തിലൂടെയുള്ള “മനമ 
ലര്‍കൊയ്തു മഹേശപൂജചെയ്യല്‍” ചിത്തവൃത്തികളെ അതായതു സങ്കല്പ 
ങ്ങളെയും വാസനകളെയും നിരോധിക്കലാണു യോഗം. ഇതിനും തത്ത്വ 
ബോധം ആവശ്യമാണ്‌. തത്ത്വബോധത്തിനു പ്രാധാന്യം നല്‍കുന്നിടത്തു 
വിചാരമാര്‍ഗം. നിരോധ്രപ്രകിയയ്ക്കു പ്രാധാന്യം ലഭിക്കുന്നിടത്തു യോഗ 
മാര്‍ഗം. ഇത്രയേയുള്ളൂ വ്യത്യാസം. മുന്നോട്ടു നീങ്ങുന്തോറും ഈ മാര്‍ഗങ്ങ 
ളുടെ അന്തരം കുറഞ്ഞുവരും. ഇക്കാര്യം ഭഗവാന്‍ ഗീത അഞ്ചാമധ്യായത്തില്‍ 
വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. സങ്കല്പങ്ങളും വാസനകളും നിരോധിക്കപ്പെടുന്ന 
തോടെ ബ്രഹ്മസ്വരുപം അനാവൃതമായിത്തീരുന്നു. ഈ യോഗത്തിന്‌ സവി 
കല്പമെന്നും നിര്‍വികല്പമെന്നും രണ്ടു ഘട്ടങ്ങളുണ്ട്‌. സങ്കല്പങ്ങള്‍ മുഴു 
വന്‍ ഒടുങ്ങിയില്ലെങ്കിലും കാമക്രോധാദികള്‍ മാറി അഹിംസാ സ്നേഹാദി 
കള്‍ക്കു ശക്തികൂടി മനസ്സൊന്നു ശാന്തമായാല്‍തന്നെ ധ്യാനദശയില്‍ സത്യ 
സ്വരൂപം ബുദ്ധിയില്‍ പ്രതിബിംബിക്കാന്‍ തുടങ്ങും. ശാന്തസങ്കല്പങ്ങളുടെ 
ഇടയില്‍കൂടി ഇങ്ങനെ പ്രകടമാകുന്ന സത്യാനുഭവമാണു സവികല്പയോഗം. 
സവികല്പയോഗം വളരെക്കാലം അഭ്യസിച്ചുറച്ചാല്‍ എല്ലാ സങ്കല്പങ്ങളും 


608 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


നീങ്ങി സത്യസ്വരൂപത്തില്‍ ബുദ്ധിക്ക്‌ അലിഞ്ഞു ചേര്‍ന്നേകീഭവിക്കാന്‍ കഴി 
യും. ഞാന്‍, ഞാന്‍ എന്ന അഹംബോധംപോലും പാടെ ഒഴിഞ്ഞു മാറുന്ന 
ഈ കേവലബോധാനുഭവമാണു നിര്‍വികല്പയോഗം അഥവാ നിര്‍വികല്പ 
സമാധി. ഇതുതന്നെയാണ്‌ തുരീയാനുഭൂതി. ഈ യോഗപരിശീലനത്തെയാണ്‌ 
“മനമലര്‍ കൊയ്തുമഹേശപുജ ചെയ്യു'ന്നതായി ഗുരുദേവന്‍ ചിത്രീകരിച്ചിരി 
ക്കുന്നത്‌. ജീവിതം വിരുദ്ധാനുഭവങ്ങളുടെ ഒരു പ്രവാഹമാണ്‌. ലാഭം നഷ്ടം, 
ജയം പരാജയം, മാനം അവമാനം എന്നിങ്ങനെയുള്ള വിരുദ്ധാനുഭവങ്ങള്‍ 
ഏതു വ്യക്തിയുടെ ജീവിതത്തിലും മാറിമാറി വന്നുകൊണ്ടിരിക്കും. ഈ വിരു 
ദ്ധാനുഭവങ്ങളില്‍ സത്യബുദ്ധിയെ അവലംബമാക്കിക്കൊണ്ടു മനസ്സിന്റെ സമ 
നില അഭ്യസിക്കുന്നതാണു യോഗമെന്നു ഭഗവാന്‍ ഗീതയില്‍ പ്രസ്താവി 
ക്കുന്നു. ജയത്തില്‍ തുള്ളിച്ചാടി അഹങ്കരിക്കാതെയും പരാജയത്തില്‍ കണ്ണു 
നീര്‍ വാര്‍ത്തു കരയാതെയും മനസ്സിനെ സ്ഥിരമാക്കി നിറുത്തലാണു സമ 
നില അഭ്യസിക്കല്‍. സത്യം ഒന്നേയുള്ളൂവെന്നും അതിനൊരിക്കലും ഒരു 
കേടും സംഭവിക്കുന്നില്ലെന്നുമുള്ള തത്തബോധം സമനില പരിശീലിക്കാന്‍ 
സഹായിക്കും. മനസ്സിന്റെ സമനില ഉറപ്പുവരുന്തോറും ആത്മാനന്ദം പെരുകും. 
ഇങ്ങനെ ജീവിതത്തിലുടനീളം സമനില അഭ്യസിക്കലും “മനമലര്‍കൊയ്തു 
മഹേശപൂജചെയ്യല്‍” തന്നെയാണ്‌. പക്ഷെ സങ്കല്പനിരോധരുപത്തിലുള്ള 
ഈ യോഗാഭ്യാസ്രകമങ്ങള്‍ എല്ലാര്‍ക്കും അത്ര എളുപ്പമല്ല. സാമ്രാജ്യങ്ങള്‍ 
പിടിച്ചടക്കാം; മനസ്സിനെ നിരോധിക്കുക ദുഷ്കരമാണ്‌. അതുകൊണ്ടാണ്‌ 
അതിനു കഴിവില്ലാത്തവര്‍ക്കു ഉപായാന്തരങ്ങള്‍ നിര്‍ദേശിക്കുന്നത്‌. സഗു 
ണോപാസനകളും നാമസങ്കീര്‍ത്തനങ്ങളുമാണ്‌. ഈശ്വരഭജനത്തിനുള്ള മറ്റു 
പായങ്ങള്‍. ഇവ അനുഷ്ഠിക്കുന്നതുകൊണ്ട്‌ കൂടുതല്‍ മായാബന്ധത്തില്‍ 
കുടുങ്ങി പതിക്കാനിടവരാതെ മനഃശുദ്ധി നേടി ക്രമേണ സത്യത്തോടടുക്കാന്‍ 
കഴിയും. ഈ ശ്ലോകത്തിന്റെ പൂര്‍വാര്‍ധത്തില്‍ നിര്‍ഗുണോപാസനയും 
ഉത്തരാര്‍ധത്തില്‍ സഗുണോപാസനയും സത്യാന്വേഷണത്തിനുള്ള രണ്ടു 
മാര്‍ഗങ്ങളായി അധികാരിഭേദമനുസരിച്ചു നിര്‍ദേശിച്ചിരിക്കുന്നുവെന്നു 
ചുരുക്കം. ശ്ലോകത്തിലെ “മായാമനു' എന്ന പ്രയോഗം ഒറ്റപദമായി അംഗീക 
രിച്ച്‌ “മായാമന്ത്രം'എന്നര്‍ഥം പറയുന്നതുകൊണ്ടും ദോഷമില്ല. മായയ്ക്കു 
ള്ളില്‍ പെടുന്ന ഏതെങ്കിലും മന്ത്രം ഉരുക്കഴിച്ചു കാലം കഴിച്ചുകൂട്ടണമെന്നു 
താല്‍പ്പര്യം. 

മനസ്സിനെ പൂര്‍ണമായി നിരോധിച്ചാല്‍ പിന്നെ വല്ലതും അവശേഷി 
ക്കുമോ? അവശേഷിച്ചാല്‍തന്നെ അതിനെ അറിയാന്‍ ആരുണ്ടാകും? മനസ്സി 
ല്ലെന്നുവന്നാല്‍ ജീവിതം തന്നെ നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്‌? ഈ ചോദ്യ 
ങ്ങള്‍ക്കുള്ള ഉത്തരമാണടുത്ത പദ്യം. 


30 ജഡമറിവീലറിവിന്നു ചിന്തയില്ലോ- 
തിടുകയുമില്ലറിവെന്നറിഞ്ഞു സര്‍വം 
വിടുകിലവന്‍ വിശദാന്തരങ്ഗനായ്‌ മേ- 
ലുടലിലമര്‍ന്നുഴലുന്നതില്ല നൂനം. 


ത്മത്മോപദേശശതകം 609 





ജഡമറിവീല - ജഡത്തിന്‌ ഒന്നും അറിയാനുള്ള കഴിവില്ല; അറിവിന്‌ - 
കേവലബോധത്തിനു; ചിന്തയില്ല - ജഡസ്വഭാവമായ ചിന്ത ഉദിക്കുന്നില്ല; 
ഓതിടുകയുമില്ല അറിവ്‌ - ശുദ്ധബോധം സംസാരിക്കുകയുമില്ല; എന്നറിഞ്ഞു 
- ഇക്കാര്യം നല്ലപോലെ ധരിച്ച്‌; സര്‍വംവിടുകില്‍ - ജഡസങ്കല്പങ്ങള്‍ മുഴു 
വന്‍ കൈവെടിയുമെങ്കില്‍; അവന്‍ - ആ സത്യാന്വേഷി; വിശദാന്തരംഗനായ്‌ 
- ചിത്തശുദ്ധിയിലൂടെ കേവലബോധാനുഭവം നേടി; മേലുടലിലമര്‍ന്നുഴലു 
ന്നതില്ല - തുടര്‍ന്നു ജഡദേഹത്തിന്റേതായ ജനനമരണ്രഭമങ്ങളില്‍പ്പെട്ടു ദുഃഖി 
ക്കാന്‍ ഇടവരുന്നില്ല; നുനം - തീര്‍ച്ച. 
ജഡത്തിന്‌ ഒന്നും അറിയാനുള്ള കഴിവില്ല. കേവലബോധത്തിനു ജഡ 
സ്വഭാവമായ ചിന്ത ഉദിക്കുന്നില്ല. ശുദ്ധബോധം സംസാരിക്കുകയുമില്ല. 
ഇക്കാര്യം നല്ലപോലെ ധരിച്ചുജഡസങ്കല്പങ്ങള്‍ മുഴുവന്‍ കൈവെടിയുമെ 
ങ്കില്‍ ആ സത്യാന്വേഷി ചിത്തശുദ്ധിയിലൂടെ കേവലബോധാനുഭവം നേടി 
തുടര്‍ന്നു ജഡദേഹത്തിന്റേതായ ജനനമരണ്രഭമങ്ങളില്‍ പെട്ടു ദുഃഖിക്കാന്‍ 
ഇടവരുന്നില്ല; തീര്‍ച്ച. 


ജഡമറിവീലറിവിനുചിന്തയില്ല 


സത്യം തിരയുന്നയാള്‍ക്ക്‌ പ്രാഥമികദശയില്‍ ജഡത്തിന്റെയും ബോധ 
ത്തിന്റെയും കൂടിക്കലര്‍പ്പാണു പ്രപഞ്ചമെന്നുതോന്നും. ഇവയെ വിശകലനം 
ചെയ്തു രണ്ടിന്റെയും ശുദ്ധരൂപം ഗ്രഹിച്ചു കഴിയുമ്പോള്‍ ബോധം മാത്രം 
സത്യമാണെന്നും ജഡം മരുഭൂമിയിലെ വെള്ളംപോലെ ഇല്ലാത്തതിന്റെ 
തോന്നല്‍ മാത്രമാണെന്നം തെളിയും. ജഡവും ബോധവും, ഇരുട്ടും വെളി 
ച്ചവും പോലെ പരസ്പരവിരുദ്ധങ്ങളാണ്‌. ഇരുട്ടും വെളിച്ചവും ഒന്നു മറ്റൊ 
ന്നില്‍നിന്നുണ്ടാവുകയോ പരസ്പരം കൂടിക്കലരുകയോ സാധ്യമല്ല. അതു 
പോലെ ജഡവും ബോധവും പരസ്പരം കൂടിക്കലരുകയോ ഒന്നു മറ്റൊ 
ന്നില്‍നിന്നുണ്ടാവുകയോ ചെയ്യുന്നില്ല. പിന്നെന്താണു വസ്തുത? വാസ്തവ 
ത്തില്‍ വെളിച്ചം മാത്രമാണു വസ്തു. ഇരുട്ട ഒരു വസ്തുവേയല്ല. വെളിച്ച 
ത്തിനു മങ്ങല്‍ തട്ടുമ്പോള്‍ വെറുതെയുണ്ടെന്നുതോന്നുന്ന ഒരു കാഴ്ചമാത്ര 
മാണ്‌ ഇരുട്ട്‌. പൂര്‍ണമായ വെളിച്ചം വന്നാല്‍ ഇരുട്ട്‌ അപ്പാടെ ഇല്ലാതാവു 
കയും ചെയ്യും. ഇതുപോലെയാണു ജഡവും ബോധവും. ബോധം മാത്ര 
മാണു വസ്തു. ജഡം ഒരു വസ്തുവേയല്ല. ബോധാനുഭവത്തിനു മങ്ങല്‍ തട്ടു 
മ്പോള്‍ വെറുതേയുണ്ടെന്നു തോന്നുന്ന ഒരു കാഴ്ചമാത്രമാണു ജഡം. 
ബോധാനുഭവം പൂര്‍ണമായാല്‍ ജഡത്തിന്റെ തോന്നല്‍ അപ്പാടെ ഇല്ലാതാ 
വുകയും ചെയ്യും. ഇതുകൊണ്ടാണ്‌ ജഡ്രപതിഭാസങ്ങളെല്ലാം മരുഭൂമിയിലെ 
കാനല്‍ജലംപോലെ ബ്രഹ്മവിവര്‍ത്തമാണെന്നു വേദാന്തം സിദ്ധാന്തിക്കുന്നത്‌. 
ഈ ജഡത്തിന്റെ വ്യാപ്തി ഏതുവരെയാണ്‌? അവ്യക്തം മുതല്‍ ഇന്ദ്രിയവി 
ഷയങ്ങള്‍ വരെ എല്ലാം ജഡങ്ങളാണ്‌. പത്താം പദ്യത്തിന്റെ വ്യാഖ്യാനത്തിനു 
മുന്‍പ്‌ ആമുഖമായി ചേര്‍ത്തിട്ടുള്ള അനുഭവ്ക്രമവിശകലനത്തില്‍ ഇതു 
വിസ്തരിച്ചു പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ. അപ്പോള്‍ സങ്കല്പാത്മകമായ മനസും 
ധ്വനിമയമായ ശബ്ദവുമെല്ലാം സുക്ഷ്മ ജഡങ്ങളാണ്‌. ശക്തി സ്പന്ദനം തന്നെ 
സൂക്ഷ്മ ജഡമാണെന്നിന്നു തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ടായി മറയുന്ന 


74-2003 39 


610 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





ഈ ജഡങ്ങളെല്ലാം ബോധവിവര്‍ത്തമായതുകൊണ്ടാണു “ജഡമറിവീലറി 
വിന്നു ചിന്തയില്ല” എന്നു പദ്യത്തില്‍ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. ജഡത്തിനറി 
വില്ല; അതായത്‌ യാതൊരനുഭവവുമില്ല. അതുപോലെ “ചിന്ത” സൂക്ഷ്മജഡ 
മായ അന്തുകരണഘടകമായതുകൊണ്ട്‌ അതു ബോധത്തില്‍ ഒരിക്കലും സംഭ 
വിക്കുക വയ്യ. ബോധം ശബ്ദമെന്ന ജഡവുമായും കൂടിക്കലരുകയില്ല. ഇക്കാ 
ര്യമാണ്‌ 'ഓതിടുകയുമില്ല' എന്ന ഭാഗംകൊണ്ടു വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 
ഉദിച്ചസ്തമിക്കുന്ന സങ്കല്പങ്ങളിലും ബാഹൃജഡങ്ങളിലും പെട്ടുനില്‍ക്കു 
മ്പോള്‍ ബോധം ചിന്തിക്കുന്നു, സംസാരിക്കുന്നു, ജനിക്കുന്നു, മരിക്കുന്നു, 
സുഖിക്കുന്നു, ദുഃഖിക്കുന്നു എന്നൊക്കെ തോന്നാനിടവരുന്നു. ഈ അനുഭവ 
ങ്ങളെല്ലാം വെറും ഭ്രമം. അതുകൊണ്ടു സൂക്ഷ്മസ്ഥൂല ജഡരൂപത്തില്‍ ഉണ്ടെ 
ന്നുതോന്നുന്ന എല്ലാ അനുഭവങ്ങളെയും ബോധം കൈവിടുകയാണെങ്കില്‍ 
അന്തരംഗം തെളിഞ്ഞു ബോധം നിത്യാനന്ദമ്വരുപമായി പ്രകാശിക്കാനിടവ 
രുന്നു. ഇവിടത്തെ ആനന്ദാനുഭവം ആത്മാവിന്റെ സ്വരൂപം തന്നെയാണ്‌. ഇക്കാ 
രണത്താലാണ്‌ ഇരുപത്തെട്ടാം ശ്ലോകത്തിലെ തുരീയാനുഭവവിവരണത്തില്‍ 
“ചിന്ത ചെയ്തു ചൊല്ലുന്നിടയിലിരുന്നറിവല്ല” എന്നു പ്രസ്താവിച്ചിരിക്കുന്നത്‌. 
സങ്കല്പനിരോധം അഭ്യസിച്ചു മനമലര്‍കൊയ്തു മഹേശപൂജ ചെയ്താല്‍ 
മാത്രമേ സര്‍വവും വിടാന്‍ സാധ്യമാവൂ. 


പ്രപഞ്ചധര്‍മങ്ങളായ ജഡങ്ങളെ മുഴുവന്‍ സ്വതന്ത്രമായിനിന്നു പ്രകാ 
ശിപ്പിക്കുന്ന ബോധം ഉണ്ടെന്നെങ്ങനെയറിയാം? പഞ്ചേന്്രിയങ്ങള്‍ക്ക്‌ അതു 
വിഷയമാകുന്നില്ല. മനസുകൊണ്ട്‌ ആ സര്‍വേശ്വരനെ ചിന്തിച്ചറിയാനും പറ്റു 
ന്നില്ല. പിന്നെ അനുമാനം കൊണ്ടൂഹിക്കാമോ? ഈഹിക്കാനും സാധ്യമല്ല. 
അനുഭവച്ചറിഞ്ഞിട്ടുള്ള കാര്യത്തിലല്ലാതെ ഈഹം നിശ്ചയത്തെയുളവാക്കു 
ന്നില്ല. അതുകൊണ്ട്‌ നശ്വരങ്ങളായ ജഡാനുഭവങ്ങളെ മുഴുവന്‍ കൈവെടിഞ്ഞു 
ധര്‍മിയായ ബോധം തന്റെ ആനന്ദസ്വരൂപം സ്വയം അനുഭവിച്ചറിയുകയല്ലാതെ 
പൂര്‍ണാനുഭവത്തിനു വേറെ മാര്‍ഗമില്ല. ഇക്കാര്യമാണടുത്ത പദ്യത്തില്‍ പ്രതി 
പാദിക്കുന്നത്‌. 


31 അനുഭവമാദിയിലൊന്നിരിക്കിലല്ലാ- 
തനുമിതിയില്ലിതുമുന്നമക്ഷിയാലേ 
അനുഭവിയാതതുകൊണ്ടു ധര്‍മ്മിയുണ്ടെ- 
ന്നനുമിതിയാലറിവീലറിഞ്ഞിടേണം. 


ആദിയില്‍ - നേരത്തേ; അനുഭവം ഒന്നിരിക്കലല്ലാതെ - ഹേതുസാധ്യ 
ങ്ങളുടെ സാഹചര്യനിയമം പ്രത്യക്ഷത്തില്‍ കണ്ടുറപ്പിച്ചിട്ടുണ്ടെങ്കിലല്ലാതെ; 
അനുമിതിയില്ല - ഒരു കാര്യം അനുമാനം കൊണ്ടു നിശ്ചയിക്കാന്‍ കഴിയില്ല; 
ഇത്‌ - പരമകാരണമായ ബോധത്തിനും പ്രപഞ്ചത്തിനും തമ്മിലുള്ള ബന്ധം; 
മുന്നം അക്ഷിയാലേ - നേരത്തെ പ്രത്യക്ഷമായി; അനുഭവിയാതതുകൊണ്ട്‌ 
- കണ്ടറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട്‌; ധര്‍മിയുണ്ടെന്നു - ജഡധര്‍മങ്ങള്‍ക്കധി 
ഷ്ഠാനമായി ഒരു ബോധസത്യമുണ്ടെന്ന്‌; അനുമിതിയാലറിവീല - അനുമാനം 
കൊണ്ടറിയാനേ പറ്റില്ല; അറിഞ്ഞിടേണം - ഇക്കാര്യം സത്യാന്വേഷികള്‍ വ്യക്ത 
മായി ധരിക്കണം. 


ആത്മോപദേശശതകം 611 


നേരത്തേ ഹേതുസാധ്യങ്ങളുടെ സാഹചര്യനിയമം പ്രത്യക്ഷത്തില്‍ 
കണ്ടുറപ്പിച്ചിട്ടുണ്ടെങ്കിലല്ലാതെ ഒരു കാര്യം അനുമാനംകൊണ്ടു നിശ്ചയിക്കാന്‍ 
കഴികയില്ല. പരമകാരണമായ ബോധത്തിനും പ്രപഞ്ചത്തിനും തമ്മിലുള്ള 
ബന്ധം നേരത്തേ പ്രത്യക്ഷമായി കണ്ടറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട്‌ ജഡധര്‍മ 
ങ്ങള്‍ക്കധിഷ്ഠാനമായി ഒരു ബോധസത്യമുണ്ടെന്ന്‌ അനുമാനം കൊണ്ടറി 
യാനേ പറ്റില്ല. ഇക്കാര്യം സത്യാന്വേഷികള്‍ വ്യക്തമായി ധരിക്കണം. 


അനുമിതിയില്ല 


്രപഞ്ചത്തിനധിഷ്ഠാനമായി നിശ്ചലവും ആനന്ദഘനവുമായ ഒരു 
ബോധസത്യം നിലവിലുണ്ടെന്നു അനുമാനപ്രമാണം കൊണ്ടു നിശ്ചയിച്ചു 
കുടെ? ഒരു ഹേതുവും അതുകൊണ്ടു കണ്ടെത്താവുന്ന സാധ്യവും ഒരുമിച്ചു 
വര്‍ത്തിക്കുന്നു. നേരത്തേ പ്രത്യക്ഷത്തില്‍ പലപ്പോഴും കണ്ടറിഞ്ഞിട്ടുള്ള 
ആളിനു മാത്രമേ ഹേതു കാണുന്നിടത്തു സാധ്യത്തെ ഈഹിച്ചറിയാന്‍ പറ്റൂ. 
പുകയ്ക്കും അഗ്നിക്കും തമ്മിലുള്ള നിരന്തര സാഹചര്യം അനേകം തവണ 
കണ്ടറിഞ്ഞിട്ടുള്ള ഒരാള്‍ക്ക്‌ എവിടെയെങ്കിലും പുക കണ്ടാല്‍ അവിടെ ഉട 
നെതന്നെ അഗ്നിയുണ്ടെന്നൂഹിക്കാന്‍ കഴിയുന്നു. ഇതാണനുമിതി. ഇതു 
പോലെ പ്രപഞ്ചമാകുന്ന ധര്‍മത്തിനും നിശ്വലബോധമാകുന്ന ധര്‍മിക്കും തമ്മി 
ലുള്ള സാഹചര്യം പഞ്ചേന്ദ്രിയങ്ങള്‍ക്കോ മനസ്സിനേ നേരിട്ടറിയാന്‍ കഴിയു 
ന്നതല്ല. ഉണ്ടായി മറയുന്ന കാര്യരൂപങ്ങളായ പ്രപഞ്ചധര്‍മങ്ങളെ കണ്ടിട്ട്‌ ഇവ 
യുടെ ധര്‍മിയായി കാരണരുപനായ ഒരീശ്വരനെ ഈഹിച്ചറിഞ്ഞുകൂടെ എന്നു 
ചിലര്‍ സംശയിച്ചേയ്ക്കാം. കുടം കണ്ടിട്ടു കുലാലനെ ഈഹിക്കുന്നതുപോ 
ലെ. പ്രപഞ്ചകാര്യം കണ്ടിട്ട കാരണമായ ഒരീശ്വരനെ ഈഹിക്കുന്നതിനു വിരോ 
ധമില്ല. എന്നാല്‍ പ്രപഞ്ചത്തിനധിഷ്ഠാനമായ ഈ ഈശ്വരന്റെ സ്വരൂപമെ 
ന്താണെന്നെങ്ങനെ ഈഹിക്കാന്‍ പറ്റും? ആനന്ദഘനമായ നിശ്ചലബോധമാ 
ണീശ്വരസ്വരൂപമെന്നൂഹിക്കാന്‍ പറ്റുകയില്ല. നേരേമറിച്ചു ജഡ്രപപഞ്ചം കാണു 
ന്നയാള്‍ അതിന്റെ കാരണവും എന്തോ ജഡമായിരിക്കുമെന്നാണുഹിക്കുക. 
അങ്ങനെയാണു ഭതികവാദങ്ങള്‍ തലപൊക്കാന്‍ ഇടയായിട്ടുള്ളത്‌. മന 
സിനെ നിശ്ശേഷം ഉപശമിപ്പിക്കാന്‍ കരുത്തുള്ളയാള്‍ക്കു മാത്രമേ പ്രപഞ്ചാ 
ധിഷ്ഠാനവും ആനന്ദബോധസ്വരുപവുമായ ഈശ്വരനെ കണ്ടെത്താന്‍ കഴി 
യൂ. ബ്രഹ്മസത്യം ഇങ്ങനെ സാക്ഷാത്കരിച്ച ജ്ഞാനിക്കു പിന്നെ അനുമിതി 
യുടെ ആവശ്യമേയില്ല. സാക്ഷാത്കരിക്കാത്തയാളിന്‌ അനുമിതി സാധ്യവുമ 
ല്ല. അതുകൊണ്ട്‌ സാധാരണക്കാരന്‍ ഈ മഹത്തായ സത്യത്തെ സംബന്ധി 
ച്ചിടത്തോളം അതനുഭവിച്ചിട്ടുള്ളവരെ വിശ്വസിച്ച്‌ അവര്‍ പറയുന്ന മാര്‍ഗം 
പിന്‍തുടര്‍ന്നറിയുക മാത്രമേ നിവൃത്തിയുള്ളൂ. സത്യത്തെ സംബന്ധിച്ചിട 
ത്തോളം ജ്ഞാനകാണ്ഡമെന്നറിയപ്പെടുന്ന വേദാന്തത്തെ പരമപ്രമാണമായി 
സ്വീകരിക്കാനുള്ള കാരണവുമിതാണ്‌. സത്യദര്‍ശികളായ ജഷിമാരാണല്ലോ 
ഉപനിഷത്തുകള്‍ രചിച്ചിട്ടുള്ളത്‌. ര്രഹ്മസുത്രത്തിലെ മൂന്നും നാലും സൂത്ര 
ങ്ങളില്‍ വേദവ്യാസഭഗവാനും അവയുടെ ഭാഷ്യത്തില്‍ ശ്രീശങ്കരഭഗവത്പാ 
ദരും ഇക്കാര്യം വിശദമായി ചര്‍ച്ചചെയ്തിട്ടുണ്ട്‌. 


612 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





പ്രപഞ്ചം നിശ്ചലബോധസ്വരുപമായ ബ്രഹ്മത്തില്‍ പ്രതിഭാസിക്കുന്ന 
ധര്‍മമാണ്‌. സൂര്യനില്‍ കിരണങ്ങളെന്നപോലെ. ഇവിടെ സൂര്യന്‍ ധര്‍മിയും 
കിരണങ്ങള്‍ ധര്‍മവുമാണ്‌. സൂര്യനെ അറിയാതെ കിരണങ്ങള്‍ മാത്രം കണ്ടാല്‍ 
അവ പ്രത്യേക വസ്തുക്കളാണെന്നു തോന്നിയെന്നുവരാം. സൂര്യനെ 
കാണുന്ന ഒരാള്‍ക്കാകട്ടെ സൂര്യനില്‍നിന്നു ഭിന്നങ്ങളായ കിരണങ്ങള്‍ ഉണ്ടാ 
യിരിക്കുന്നതേയില്ല. അതുപോലെ എല്ലാ പ്രപഞ്ചഘടകങ്ങളും നിശ്ചലബോ 
ധസ്വരൂപമായ ബ്രഹ്മത്തിന്റെ ധര്‍മമാണ്‌. ബ്രഹ്മത്തെ കാണാതിരിക്കുന്ന 
തുവരെഇവ ഭിന്നപദാര്‍ഥങ്ങളാണെന്ന്‌ തോന്നാം. ഈശ്വരനെ കണ്ടുകഴി 
ഞ്ഞാല്‍ ഒരാള്‍ക്ക്‌ ഈശ്വരനില്‍നിന്നു ഭിന്നമായി ഇവിടെ ഒന്നും തന്നെയി 
ല്ലെന്നു ബോധ്യമാകുന്നു. ഇക്കാര്യമാണു മുപ്പത്തിരണ്ടാം പദ്യത്തിലെ പ്രതി 
പാദ്യം. 


32 അറിവതു ധര്‍മ്മിയെയല്ല, ധര്‍മ്മമാമീ- 
യരുളിയ ധര്‍മ്മിയദൃശ്യമാകയാലേ 
ധരമുതലായവയൊന്നുമില്ല താങ്ങു- 
ന്നൊരുവടിവാമറിവുള്ളതോര്‍ത്തിടേണം. 
അറിവതു - നാമിന്നു പുറമേയറിയുന്നതു; ധര്‍മ്മിയെയല്ല - വസ്തു 
വായ ധര്‍മ്മിയെയല്ല; ധര്‍മ്മമാം - വസ്തു സ്വഭാവമായ ധര്‍മത്തെയാണ്‌; ഈ 
അരുളിയ - ഇതുവരെ നാം വിവരിച്ച; ധര്‍മ്മി - അഖണ്ഡബോധസ്വരൂപമായ 
ധര്‍മ്മി; അദൃശ്യമാകയാലേ - നേരിട്ടു പ്രത്യക്ഷവിഷയമല്ല തന്നെ; ധരമുത 
ലായവയൊന്നുമില്ല - വാസ്തവത്തില്‍ ഭൂമി തുടങ്ങിയ പ്രപഞ്ചഘടകങ്ങ 
ളൊന്നും ഇല്ല തന്നെ; താങ്ങുന്നൊരുവടിവാം - അവയ്ക്കധിഷ്ഠാനമായി വിള 
ങ്ങുന്ന; അറിവുള്ളത്‌ - ബോധം മാത്രമാണുള്ളത്‌; ഓര്‍ത്തിടേണം - ഇക്കാര്യം 
വിചാരം ചെയ്തറിയേണ്ടതാണ്‌. 
നാമിന്നു പുറമേയറിയുന്നതു വസ്തുവായ ധര്‍മിയെയല്ല; വസ്തുസ്വ 
ഭാവമായ ധര്‍മത്തെയാണ്‌. ഇതുവരെ നാം വിവരിച്ച അഖണ്ഡബോധസ്വരു 
പമായ ധര്‍മി നേരിട്ടു പ്രത്യക്ഷവിഷയമല്ലതന്നെ. വാസ്തവത്തില്‍ ഭൂമി തുട 
ങ്ങിയ പ്രപഞ്ചഘടകങ്ങളൊന്നും ഇല്ലതന്നെ. അവയ്ക്കധിഷ്ഠാനമായി വിള 
ങ്ങുന്ന ബോധം മാത്രമാണുള്ളത്‌. ഇക്കാര്യം വിചാരം ചെയ്തറിയേണ്ടതാണ്‌. 


ധര്‍മിയും ധര്‍മവും 


ധര്‍മി, ധര്‍മം; സ്വരൂപം, സ്വഭാവം ഇവ യഥാക്രമം പര്യായപദങ്ങളാണ്‌. 
ഒരു വസ്തുവിന്റെ മാറ്റമില്ലാത്ത വ്യക്തിത്വത്തെയാണു നാം ധര്‍മി അഥവാ 
സ്വരൂപം എന്നു പറയുന്നത്‌. ഈ സ്വരൂപം അറിയപ്പെടാതിരിക്കുന്നിടത്തോളം 
അതില്‍നിന്നു ഭിന്നമെന്നു തോന്നുന്നതും എന്നാല്‍ ഒരിക്കലും സ്വരൂപത്തില്‍ 
നിന്നു വിട്ടുനില്‍ക്കാന്‍ കഴിയാത്തതുമായ വസ്തുസ്വഭാവമാണു ധര്‍മം. 
സൂര്യനും കിരണങ്ങളും പോലെ. സൂര്യന്‍ വസ്തുവും കിരണങ്ങള്‍ അതിന്റെ 
ധര്‍മവുമാണ്‌. സൂര്യസ്വരൂപം വ്യക്തമായി ഗ്രഹിക്കാത്തിടത്തോളം പലയിട 
ങ്ങളില്‍ എത്തിച്ചേരുന്ന കിരണങ്ങള്‍ ഭിന്നങ്ങളായ പ്രകാശരശ്മികളാണെന്നു 
ശ്രമിക്കാനിടവരുന്നു. സുര്യനെ അറിയുന്നയാള്‍ക്ക്‌ ഓരോ രശ്മിയും വ്യക്ത 


ആത്മോപദേശശതകം 613 





മായി സുര്യദര്‍ശനമുളവാക്കുന്ന അതിന്റെ ധര്‍മം മാത്രം. സ്വര്‍ണാഭരണങ്ങ 
ളിലും മണ്‍പാത്രങ്ങളിലും സ്വര്‍ണവും മണ്ണും യഥാക്രമം അവയുടെ സ്വരൂപ 
ങ്ങളും നാമരുപങ്ങള്‍ ആ ധര്‍മികളുടെ വെറും ധര്‍മവും. വെള്ളം എന്ന ധര്‍മി 
യിലെ വെറും ധര്‍മം മാത്രമാണു തിരയും കുമിളയും. മേല്‍പറഞ്ഞ ധര്‍മി 
ധര്‍മങ്ങളില്‍ ധര്‍മത്തോടൊപ്പം ധര്‍മിയും ഏതാണ്ടൊക്കെ പ്രകടമാകുന്നു 
ണ്ട്‌. പ്രപഞ്ചമാകട്ടെ അഖണ്ഡബോധസ്വരുപനായ ധര്‍മിയില്‍ വിവര്‍ത്തമാ 
ണ്‌. കയറില്‍ സര്‍പ്പത്തെകാണുന്നതുപോലെ അഥവാ മരുഭൂമിയില്‍ വെള്ളം 
കാണുന്നതുപോലെ. ഒരു ധര്‍മിയിലെ വിവര്‍ത്തധര്‍മം ധര്‍മിയെ മിക്കവാറും 
മറച്ചുകൊണ്ടാണാവിര്‍ഭവിക്കുന്നത്‌. പാമ്പു കാണപ്പെടുന്നിടത്തോളം ധര്‍മി 
യായ കയറു മിക്കവാറും മറയ്ക്കപ്പെടുന്നു. അപ്പോള്‍ അഖണ്ഡബോധസ്വരൂ 
പമായ ബ്രഹ്മം അതിലെ ധര്‍മമായ പ്രപഞ്ചം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കു 
ന്നിടത്തോളം മിക്കവാറും മറയ്ക്കപ്പെട്ടുപോകുന്നു. ഇക്കാര്യമാണു ശ്ലോക 
ത്തില്‍ “അറിവതു ധര്‍മിയെയല്ല, ധര്‍മമാം” എന്ന ഭാഗംകൊണ്ടു വെളിപ്പെടു 
ത്തിയിരിക്കുന്നത്‌. ലോകത്തു നാമിന്നറിയുന്ന എല്ലാ പദാര്‍ഥങ്ങളും ധര്‍മ 
ങ്ങള്‍ മാത്രമാണ്‌. അഖണ്ഡബോധസത്യത്തിലെ വെറും പ്രതിഭാസങ്ങള്‍. ഈ 
ധര്‍മങ്ങളുടെ ധര്‍മിയായ അഖണ്ഡബോധത്തെ നാം അറിയുന്നില്ല. ആ ധര്‍മി 
യാതൊരിന്ദ്രിയംകൊണ്ടും കാണാനൊക്കുന്ന ദൃശ്യവസ്തുവല്ല. അതുകൊണ്ട്‌ 
ഭൂമി, സൂര്യന്‍, ചന്ദ്രന്‍ മുതലായി പല വസ്തുക്കളുണ്ടെന്നു കരുതുന്നതു 
തെറ്റാണ്‌. കയറിലെ ധര്‍മമായ പാമ്പ്‌ ഉള്ളതാണെന്നു കരുതുന്നതുപോലെ. 
കയറു കണ്ടവര്‍ക്ക്‌ ആ സംശയമേയില്ല. ഈ പ്രപഞ്ചപ്രതിഭാസങ്ങളൊക്കെ 
വ്യക്തമായും നിര്‍വികല്പജ്ഞാനസ്വരൂപമായ പരമാത്മ വസ്തുമാത്രമാ 
ണെന്നു ധരിക്കേണ്ടതാണ്‌. ഏകാഗ്രപ്പെടുന്ന ഏതു ബുദ്ധിക്കും ഈ സത്യം 
സാക്ഷാത്കരിച്ചനുഭവിക്കാന്‍ കഴിയും. 

ഭൂമി മുതലായ വസ്തുക്കളൊന്നും ഇല്ല. ശുദ്ധമായ ബോധം മാത്രമാ 
ണുള്ളത്‌. ഇതു സത്യമാണെങ്കില്‍ ഭൂമി മുതലായ ഭിന്ന പദാര്‍ഥങ്ങളുണ്ടെന്നു 
തോന്നുന്നതെന്തിന്‌? വാസ്തവത്തില്‍ സത്യം കണ്ടയാള്‍ ഇങ്ങനെയൊരു 
ചോദ്യം ഒരിക്കലും ചോദിക്കയില്ല. കയറു കണ്ടയാള്‍ സര്‍പ്പത്തിന്റെ തോന്ന 
ലെന്തിനുണ്ടായി എന്നു ചോദിക്കുകയില്ലല്ലോ. സത്യദര്‍ശിക്ക്‌ സത്യം മാത്ര 
മേയുളളൂ. ധരമുതലായവ ഇല്ല. അതുകൊണ്ട്‌ ഈ ചോദ്യത്തിനവകാശവുമി 
ല്ല. അപ്പോള്‍ ഈ ചോദ്യം ചോദിക്കുന്നയാള്‍ ഭൂമി, സുര്യന്‍ തുടങ്ങിയവയെ 
ഭിന്ന വസ്തുക്കളായി കണ്ടുകൊണ്ട്‌ അവിദ്യാമണ്ഡലത്തില്‍ നില്‍ക്കുന്ന 
അജ്ഞനാണ്‌. അവിദ്യാപ്രേരിതമായ ഈ ചോദ്യത്തിനുത്തരമാണ്‌ അടുത്ത 
പദ്യം. 


33 അറിവു നിജസ്ഥിതിയിങ്ങറിഞ്ഞിടാനായ്‌ 
ധര മുതലായ വിഭൂതിയായി താനേ 
മറിയുമവസ്ഥയിലേറിമാറി വട്ടം- 
തിരിയുമലാതസമം തിരിഞ്ഞീടുന്നു. 


614 ശ്ര?നാരായണ ഗുരുദേവക്യതികശീ സന്ധ്യര്‍ണവ്യാഖ്യാനം - ഭാഗം 1 





അറിവ്‌ - ബോധസത്യം; നിജസ്ഥിതി - തന്റെ ശുദ്ധവും അഖണ്ഡവു 
മായ രൂപം; ഇങ്ങറിഞ്ഞിടാനായ്‌ - ഇവിടെ വെളിപ്പെടാന്‍ വേണ്ടിയാണ്‌; ധര 
മുതലായ - ഭൂമി മുതലായ; വിഭുതിയായി - വിശേഷരുപങ്ങള്‍ കൈക്കൊണ്ട്‌; 
താനേ - സ്വയം; മറിയുമവസ്ഥയില്‍ - മാറിമാറിവരുന്ന രീതിയില്‍; ഏറിമാറി 
- ജനിച്ചും മരിച്ചും വട്ടം തിരിയും - ചുഴലുന്ന; അലാതസമം - തീക്കൊള്ളി 
പോലെ; തിരിഞ്ഞിടുന്നു - സദാം ചലിച്ചുകൊണ്ടിരിക്കുന്നത്‌. 
ബോധസത്യം തന്റെ ശുദ്ധവും അഖണ്ഡവുമായ രൂപം ഇവിടെ വെളി 
പ്പെടാന്‍ വേണ്ടിയാണു ഭൂമി മുതലായ വിശേഷരുപങ്ങള്‍ കൈക്കൊണ്ട്‌ സ്വയം 
മാറിമാറിവരുന്ന രീതിയില്‍ ജനിച്ചും മരിച്ചും ചുഴലുന്ന തീക്കൊള്ളിപോലെ 
സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നത്‌. 


അലാതസമംതിരിഞ്ഞിടുന്നു 


ഈ ശ്ലോകത്തിന്റെ അര്‍ഥം ശ്രദ്ധയോടെ മനനം ചെയ്തറിയേണ്ടതാണ്‌. 
അറിവിന്റെ നിജസ്ഥിതി എന്താണ്‌? നിത്യവും അഖണ്ഡവും നിര്‍വികാരവും 
ആനന്ദസ്വരുപവുമായ ശുദ്ധബോധമാണ്‌ അറിവ്‌. പരമസത്യം സാക്ഷാത്ക 
രിച്ചയാളിനു വെളിപ്പെടുന്ന അറിവിന്റെ രുപമിതാണ്‌. സാക്ഷാത്കരിക്കാത്ത 
യാളിനോ? അറിവ്‌ സൂര്യചന്ദ്ര മനുഷ്യ പക്ഷമൃഗാദി അനേകം പ്രപഞ്ചപ 
ദാര്‍ഥങ്ങളായി ജനിച്ചും മരിച്ചും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു 
വാണ്‌. ഉദിച്ചസ്തമിച്ചു മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന ്രപഞ്ചഘടകങ്ങളുടെ 
ഉത്പത്തി എവിടെ നിന്നാണെന്നോ ലയം എവിടേയ്ക്കാണെന്നോ ഈ 
അജ്ഞന്‍ അറിയുന്നില്ല. ഈ അജ്ഞത അയാളെ സത്യാന്വേഷണത്തിനു 
പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ടു അജ്ഞതയില്‍ പെട്ടുനില്‍ക്കുന്ന ഒരാളിന്‌ 
ഭൂമി മുതലായ എല്ലാ നശ്വര്രപപഞ്ചഘടകങ്ങളും പരമസത്യത്തിന്റെ നിജ 
സ്ഥിതി അന്വേഷിച്ചുകണ്ടെത്താന്‍ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണെന്നു 
സ്പഷ്ടം. “അറിവ്‌ തന്റെ യഥാര്‍ഥരൂപം വെളിപ്പെടാന്‍ വേണ്ടിയാണു ഭൂമി 
മുതലായ വിശേഷരുപങ്ങള്‍ കൈക്കൊണ്ടു ചലിക്കുന്നത്‌” എന്നതിനിതാ 
ണര്‍ഥം. യഥാര്‍ഥരുപം അഥവാ നിജസ്ഥിതി മനസിലായാല്‍ നിര്‍വികാരമായ 
അറിവല്ലാതെ മറ്റൊന്നും ഇല്ലെന്നു ബോധ്യപ്പെടുകയും ചെയ്യും. ഒരു 
തീക്കൊള്ളി ചലിച്ചുകൊണ്ടിരിക്കുമ്പോള്‍ നീണ്ടും വളഞ്ഞും വൃത്താകൃതി 
യിലും അനേകരൂപങ്ങള്‍ അതില്‍നിന്നും ഉണ്ടാകുന്നതായി തോന്നുന്നു. 
ചലനം നിറുത്തി തീക്കൊള്ളി നിശ്ചലമായാല്‍ നീണ്ടുവളഞ്ഞ രൂപങ്ങളൊന്നും 
അതിന്റെ യഥാര്‍ഥ രൂപങ്ങളല്ലെന്നും ചലനത്തിന്റെ ഫലമായി വെറുതെ അതി 
ലുണ്ടെന്നു തോന്നിച്ച പ്രതിഭാസങ്ങളാണെന്നും ബോധ്യപ്പെടും. ചലിക്കുന്നു 
എന്നു തോന്നുമ്പോള്‍പോലും തീക്കൊള്ളി രണ്ടു ബിന്ദുക്കളില്‍ ഒരേ സമ 
യത്തു ഒരിക്കലും നില്‍ക്കുന്നില്ലെന്നുള്ളതാണു പരമാര്‍ഥം. തീക്കൊള്ളി 
എപ്പോഴും നിര്‍വികാരവും ഏകവും ആണ്‌. അതിലുണ്ടായതായി തോന്നിയ 
വികാരങ്ങളോ തോന്നല്‍ മാത്രം. എന്നാല്‍ ഈ തോന്നലുകള്‍ ഉണ്ടാവുകയും 
ലയിക്കുകയും ചെയ്യുന്നത്‌ തീക്കൊള്ളിയില്‍ തന്നെയാണെന്ന കാര്യവും 
വിസ്മരിച്ചുകൂടാ. ചുരുക്കത്തില്‍ ഭൂമി മുതലായ വസ്തുക്കളായി അറിവു ചലി 


ആത്മോപദേശശതകം 615 





ക്കുന്നു എന്നുള്ള അവിദ്യാ മണ്ഡലത്തിലെ തോന്നലുകള്‍ അറിവിന്റെ നിശ്ച 
ലമായ അദ്വയ രൂപത്തെ അന്വേഷിക്കുവാനുള്ള പ്രേരണകളായി കണക്കാ 
ക്കപ്പെടേണ്ടവയാണെന്നു സാരം. ഇവിടെ ചിലര്‍ ഒരു സംശയം ഉന്നയിച്ചേ 
യ്ക്കാം. പൂര്‍ണവും ആനന്ദഘനവുമായ അറിവ്‌ അങ്ങനെതന്നെ വര്‍ത്തി 
ക്കാതെ നശ്വരപ്രതിഭാസങ്ങളുളവാക്കി പിന്നെ നിജസ്ഥിതി എന്തിനു ബോദ്ധ്യ 
പ്പെടുത്തണം. അവിദ്യയില്‍ പലതും കാണുന്നയാള്‍ക്ക്‌ അതു സ്വന്തം അനു 
ഭവമാണ്‌. അജ്ഞത ഈ അനുഭവത്തെ വ്യാപിച്ചുനില്‍ക്കുന്നു എന്നും തീര്‍ച്ച 
യാണ്‌. ഈ അനുഭവത്തിന്റെ യുക്തിയോ പ്രയോജനമോ ഇവിടെനിന്നു 
കൊണ്ടന്വേഷിച്ചാല്‍ തെളിയുകയുമില്ല. ഇരുട്ടില്‍ നിന്നുകൊണ്ട്‌ ഇരുട്ടിന്റെ 
ആഗമനത്തെക്കുറിച്ചുള്ള യുക്തി ചിന്ത നിഷ്പ്രയോജനമാണ്‌. വെളിച്ചം 
കൊണ്ടുവന്ന്‌ ഇരുട്ടകറ്റുക മാത്രമാണ്‌ ഒരു പോംവഴി. അതുപോലെ സര 
യൂഥ ഘടകങ്ങളുള്‍പ്പെടെ ജനിച്ചു മരിക്കുന്ന ഭൌതികജീവിതത്തിന്‌ അന്തിമ 
മായ പ്രയോജനം എന്തെന്നും യുക്തിക്കു കണ്ടെത്താന്‍ കഴികയില്ല. സത്യം 
അനുഭവിക്കുന്നവര്‍ക്കാകട്ടെ വെളിച്ചം വരുമ്പോള്‍ ഇരുട്ടു മായുന്നതുപോലെ 
ഭൌതികജീവിതം അപ്പാടെ മാഞ്ഞുപോവുകയാണ്‌. അവര്‍ക്കു മേല്‍ പറഞ്ഞ 
ചോദ്യങ്ങളുദിക്കുന്നേയില്ല. അപ്പോള്‍ പലതു കാണുന്ന ഒരജ്ഞാനി എന്തിനീ 
കാഴ്ച എന്നു ചോദിച്ചാല്‍ സത്യത്തിന്റെ നിജസ്ഥിതിയറിയാന്‍ എന്ന ഉത്തരം 
മാത്രമേ അല്പമെങ്കിലും സംഗതമാവുകയുള്ളു. ജീവന്മുക്തനായ ഗുരുദേ 
വന്‍ ഈ ഉത്തരം വെളിപ്പെടുത്തിക്കൊണ്ടു പൂര്‍ണസത്യം തിരയാന്‍ നമ്മെ 
പ്രചോദിപ്പിച്ചിരിക്കുകയാണു പ്രസ്തുത പദ്യത്തില്‍. 

അതൊക്കെ ശരിതന്നെ. പലതിന്റെ കാഴ്ച ഒരു ശ്രമമാണെന്നുതന്നെയി 
രിക്കട്ടെ. അത്ഭുതകരങ്ങളായ കാലദേശദൃശ്യങ്ങളും അവയെ തുടര്‍ന്നുള്ള 
ദ്വൈത്രമങ്ങളും വസ്തുവിലെന്തിനുണ്ടായി? അചഞ്ചലമായ അധിഷ്ഠാന 
ത്തില്‍ ചലനത്തിന്റെ തോന്നലെന്തിന്‌? ഈ ചോദ്യങ്ങള്‍ക്കു വസ്തുവിന്റെ 
സ്വഭാവമെന്നോ ലീലയെന്നോ ഒക്കെ ഉത്തരം പറഞ്ഞ്‌ ഒരജ്ഞാനിയെ 
തല്ക്കാലം സമാധാനിപ്പിക്കുക മാത്രമേ നിര്‍വാഹമുള്ളൂ. അദ്വൈതസത്യം 
അനുഭവിച്ചറിയുന്നതുവരെ ഈ സംശയങ്ങള്‍ നിലനില്‍ക്കും. വെളിച്ചംവരു 
ന്നതുവരെ ഇരുട്ട്‌ ഒരു ചോദ്യമായി അവശേഷിക്കും. അതുകൊണ്ടു ദ്വൈത 
ശ്രമം സത്യസ്വരൂപന്റെ ഒരു ലീലയാണെന്നാണു ഗുരുദേവന്‍ മുപ്പത്തിനാലാം 
പദ്യത്തില്‍ വിവരിക്കുന്നത്‌: 


34 അരനൊടിയാദിയരാളിയാര്‍ന്നിടും തേ- 
രുരുളതിലേറിയുരുണ്ടിടുന്നു ലോകം; 
അറിവിലനാദിയതായ്‌ നടന്നിടും തന്‍- 
തിരുവിളയാടലിതെന്നറിഞ്ഞിടേണം. 
അരനൊടി - അരനിമിഷം; ആദിയരാളി - തുടങ്ങിയ ആരക്കാലുകള്‍; 
ആര്‍ന്നിടും - ഘടിപ്പിച്ച; തേരുരുളതിലേറി - കാലമാകുന്ന രഥച്രകത്തില്‍ 
കയറി; ഉരുണ്ടിടുന്നു ലോകം - ലോകം സദാ കറങ്ങിക്കൊണ്ടിരിക്കുന്നു; അറി 
വില്‍ - ബോധസത്യത്തില്‍; അനാദിയതായ്‌ - എന്നു തുടങ്ങിയെന്നറിയാന്‍ 


616 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണയവ്യാഖ്യാനം - ഭാഗം 7 





കഴിയാത്തവിധം; നടന്നിടും - തുടര്‍ന്നുകൊണ്ടിരിക്കുന്ന; തന്‍തിരുവിളയാ 
ടല്‍ - തന്റെ ദിവ്യലീലയാണ്‌; ഇതെന്നറിഞ്ഞിടേണം - ഇതെന്നു വിചാരം 
ചെയ്തറിയണം. 
അരനിമിഷം തുടങ്ങിയ ആരക്കാലുകള്‍ ഘടിപ്പിച്ച കാലമാകുന്ന രഥ 
ച്രരത്തില്‍ കയറി ലോകം സദാ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ബോധസത്യ 
ത്തില്‍ എന്നു തുടങ്ങിയെന്നറിയാന്‍ കഴിയാത്തവിധം തുടര്‍ന്നുകൊണ്ടിരി 
ക്കുന്ന തന്റെ ദിവ്യലീലയാണിതെന്നു വിചാരം ചെയ്തറിയണം. 


തിരുവിളയാടലിതെന്നറിഞ്ഞിടേണം 


നിശ്ചലമായ ഒരധിഷ്ഠാനത്തില്‍ ഉണ്ടായതായി തോന്നുന്ന സാപേക്ഷ 
ചലനങ്ങളാണു കാലസങ്കല്പത്തെയുളവാക്കുന്നത്‌. (15-ാം ശ്ലോകത്തിന്റെ മുഖ 
വുര നോക്കുക) ചലനാത്മകമായ കാലസങ്കല്പത്തെ ആശ്രയിച്ചാണല്ലോ 
എല്ലാ പ്രപഞ്ചഘടകങ്ങളും ഉണ്ടായി നിലനിന്നു മറഞ്ഞു കൊണ്ടിരിക്കുന്നത്‌. 
ഈ കാലത്തെ ഒരു തേരുരുളായി കണക്കാക്കാം. കാലച്ക്രമെന്നു പണ്ടേ 
തന്നെ പ്രസിദ്ധമല്ലേ. ഈ തേരുരുളിന്റെ ആരക്കാലുകളാണു നിമിഷം, മിനിട്ടു, 
മണിക്കൂര്‍, പകല്‍, രാത്രി, ദിവസം, പക്ഷം, മാസം, സംവല്‍സരം ഇവയെല്ലാം. 
ഇവയെയാണ്‌ “അരനൊടിയാദിയരാളി” എന്നു ഗുരുദേവന്‍ പദ്യത്തില്‍ നിര്‍ദേ 
ശിച്ചിരിക്കുന്നത്‌. ഈ തേരുരുള്‍ കറങ്ങുന്നതോ, നിശ്ചലവും ബോധസ്വരൂപ 
വുമായ ഒരധിഷ്ഠാനത്തില്‍. ചലനങ്ങള്‍ ചലിക്കാത്ത ഒരധിഷ്ഠാനത്തിന്റെ 
പശ്ചാത്തലത്തിലേ സംഭവിക്കൂ എന്നതാണല്ലോ ചലനനിയമം. ഉണ്ടായിമറ 
യുന്ന പ്രപഞ്ചഘടകങ്ങളുടെ ഉണ്ടാകലും മറയലും കാലസങ്കല്പത്തിനകത്തു 
നടക്കുന്ന ഒരാവര്‍ത്തനമാണ്‌. ബ്രഹ്മാവിന്റെ ലോകം മുതല്‍ എല്ലാം ഉണ്ടാ 
യിമറഞ്ഞു വീണ്ടും ഉണ്ടായി മറഞ്ഞ്‌ ആവര്‍ത്തിക്കപ്പെടുന്നു എന്നാണു ഗീത 
പ്രഖ്യാപിക്കുന്നത്‌. അനന്തകോടി സൌരയുഥങ്ങള്‍ ഉണ്ടായിമറഞ്ഞ്‌ 
ആവര്‍ത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്‌ ആധുനികശാസ്ത്രത്തിലും ഇന്നു 
തെളിഞ്ഞിട്ടുണ്ട്‌. കാലസങ്കല്പത്തിനകത്തു നടക്കുന്ന ഈ പ്രപഞ്ചാവര്‍ത്ത 
നത്തെ കാണിക്കാനാണ്‌ “തേരുരുളതിലേറിയുരുണ്ടിടുന്നു ലോകം” എന്നു 
ഗുരുദേവന്‍ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. അപ്പോള്‍ അചഞ്ചലമായ ബോധസത്യം 
തന്നിലുളവാക്കിയ കാലച്ക്രഭമത്തില്‍ക്കൂടി പ്രപഞ്ച ഘടകങ്ങളെ ഉണ്ടാക്കി 
മറച്ചു ലീലയാടുന്നതായിട്ടുവേണം കരുതുവാന്‍. പരമാത്മാവില്‍ ഈ ലീല 
എന്നു തുടങ്ങി? ഒരു നിശ്ചയവുമില്ല. പരമാത്മാവ്‌ അനാദിയായതുകൊണ്ട്‌ 
ലീലയും അനാദിതന്നെയായിരിക്കണം. വസ്തുവുള്ളിടത്തോളം വസ്തുസ്വ 
ഭാവവും ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ടാണു ഈ തിരുവിളയാട്ടത്തെ 
അനാദിയായി ഗുരുദേവന്‍ ചിത്രീകരിച്ചിരിക്കുന്നത്‌. കാലസങ്കല്പം എന്നു 
തുടങ്ങി എന്ന ചോദ്യം തന്നെ അസംഗതമാണു. “എന്നു തുടങ്ങി” എന്ന 
ചോദ്യം തന്നെ കാലസങ്കല്പത്തിനുകത്തുനിന്നുകൊണ്ടാണല്ലോ. കാലസ 
കല്പം തീര്‍ന്നാല്‍ ചോദ്യങ്ങളൊക്കെ അവസാനിക്കുന്നതാണ്‌. എന്തായാലും 
കാലസങ്കല്പത്തെയുളവാക്കി ഈ തിരുവിളയാടല്‍ നടത്തുന്നത്‌ കാലാതീ 


ആത്മോപദേശശതകം 617 


തമായ നിശ്ചലാധിഷ്ഠാനമായതുകൊണ്ടാണു അഖണ്ഡബോധസ്വരുപനായ 
പരമാത്മാവിനെ കാലസ്വരുപന്‍ എന്നു വേദാന്തികള്‍ വിളിക്കുന്നത്‌. ശ്രീശങ്ക 
രഭഗവത്പാദര്‍ പറയുന്നതു നോക്കുക:- 


കലനാത്സര്‍വഭുതാനാം- 
ബ്ചഹ്മാദീനാം നിമേഷത? 
കാലശബ്്ദേന നിര്‍ദിഷ്ദടാ- 
ഹ്യഖണ്ഡാനന്ദ അച്യുതഃ 


ബ്രഹ്മാവു തുടങ്ങിയ എല്ലാ ഭൂതവര്‍ഗങ്ങളെയും നിമിഷനേരത്തിനു 
ള്ളില്‍ സൃഷ്ടിച്ചു നിലനിറുത്താന്‍ കഴിവുള്ളകൊണ്ടാണു ആനന്ദസ്വരൂപനും 
അദ്വയനുമായ പരമാത്മാവിനെ കാലസ്വരൂപന്‍ എന്നു വിളിക്കുന്നത്‌. ഗീത 
പതിനൊന്നാമധ്യായത്തില്‍ അര്‍ജുനനു വിശ്വരൂപം കാണിച്ചുകൊടുക്കുന്ന 
ഭഗവാന്‍ തന്നെ കാലമായി ചിത്രീകരിക്കുന്നതു ശ്രദ്ധേയമാണ്‌. 


അചഞ്ചലവും നിത്യവുമായ അധിഷ്ഠാനബോധത്തില്‍ സാങ്കല്പിക 
മായ കാലചലനത്തെ ആശ്രയിച്ചു നില്‍ക്കുന്ന നശ്വരപ്രതിഭാസങ്ങളാണു പ്രപ 
ഞ്ചഘടകങ്ങള്‍. ആനന്ദസ്വരുപമായ അധിഷ്ഠാനസത്യത്തെ സാക്ഷാത്കരി 
ക്കുകയാണു ജീവിതലക്ഷ്യം. ഈ ലക്ഷ്യവും അതിനെ സാക്ഷാത്കരിക്കാ 
നുള്ള ഉപായവും സംശയാതീതമായി വിവിധ നിലകളില്‍ ചര്‍ച്ചചെയ്യുകയാ 
യിരുന്നു ഇതുവരെ. ഈ സത്യത്തെ സാക്ഷാത്കരിച്ചാല്‍ അതൊരു വ്യക്ത 
മായ അനുഭവമായിരിക്കുമോ? സാക്ഷാത്കരിച്ചവര്‍ സ്വാനുഭവം വിവരിച്ചി 
ട്ടുണ്ടോ? ഇപ്പോഴത്തെ ജീവിതാനുഭവംപോലെ തന്നെ അതൊരു വ്യക്തമായ 
അനുഭവമായിരിക്കുമോ? സ്വാനുഭൂതിയുടെ ഉത്കടതയോടുകൂടി ഈ ചോദ്യ 
ങ്ങള്‍ക്കു വ്യക്തമായ ഉത്തരം പറഞ്ഞുകൊണ്ട്‌ തല്‍ക്കാലചര്‍ച്ച ഒന്നുപസം 
ഹരിക്കുകയാണു ഗുരുദേവന്‍ മുപ്പത്തഞ്ചാം പദ്യത്തില്‍. 


35. ഒരു പതിനായിരമാദിതേയരൊന്നായ്‌ 
വരുവതുപോലെവരും വിവേകവ്ൃത്തി; 
അറിവിനെമൂടുമനിത്യമായയാമീ- 
യിരുളിനെയീര്‍ന്നെഴുമാദി സൂര്യനത്രേ. 
ഒരു പതിനായിരമാദിതേയരൊന്നായ്‌-പതിനായിരം സൂര്യന്മാര്‍ ഒരുമിച്ച്‌; 
വരുവതുപോലെ-ഉദിച്ചുയരുന്നതു പോലെ; വരും വിവകേവൃത്തി-സത്യാനു 
ഭവം ഉദയം ചെയ്യും- അറിവിനെ-അഖണ്ഡബോധസ്വരുപമായ സത്യത്തെ; 
മൂടും-മറച്ചിരിക്കുന്ന; അനിത്യമായയാം-മാഞ്ഞു മറയുന്നമായയാകുന്ന; ഈ 
ഇരുളിനെ-ഈ അജ്ഞാനാവരണത്തെ; ഈര്‍ന്നെഴും-ചീന്തി ദൂരെക്കളഞ്ഞാ 
വിര്‍ഭവിക്കുന്ന; ആദിസൂര്യനത്രേ-ആദികാരണമായ നിര്‍വികല്‍പ്പജ്ഞാനസൂ 
ര്യനാണീയനുഭവം. 
പതിനായിരം സൂര്യന്മാര്‍ ഒരുമിച്ചുദിച്ചുയരുന്നതു പോലെ സത്യാനുഭവം 
ഉദയംചെയ്യും. അഖണ്ഡബോധസ്വരുപമായ സത്യത്തെ മറച്ചിരിക്കുന്ന മാഞ്ഞു 
മറയുന്ന മായയാകുന്ന ഈ അജ്ഞാനാവരണത്തെ ചീന്തി ദുരെക്കളഞ്ഞാ 


618 ശ്രീനാരായണ ഗുരുദേവക്ൃതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





വിര്‍ഭവിക്കുന്ന ആദികാരണമാകുന്ന നിര്‍വികല്‍പ്പജ്ഞാനസൂര്യനാണീയനു 
ഭവം. 


പതിനായിരം ആദിതേയര്‍ 


പരമാത്മസത്യത്തെ കാട്ടിത്തരുന്ന വിവേകം അഥവാ ആത്മജ്ഞാനം 
പതിനായിരം സൂര്യന്മാര്‍ ഒരുമിച്ചുദിച്ചു പൊങ്ങുംപോലെ വ്യക്തമായി ഉദയം 
ചെയ്യും. ശുദ്ധ ജ്ഞാനസ്വരുപമായ സത്യത്തെ മറച്ചിരിക്കുന്ന നശ്വരമായമാ 
യയാകുന്ന ഇരുട്ടിനെ വേരോടെ പിഴുതെറിയാന്‍ കഴിവുള്ള ആദിസൂര്യനാണ്‌ 
ഇങ്ങനെ ഉദയം ചെയ്യുന്ന നിര്‍വികല്‍പ്പജ്ഞാനം. പ്രപഞ്ചാനുഭൂതിപോലെ 
തന്നെ വ്യക്തവും ഉത്കടവുമായിരിക്കുമോ സത്യാനുഭൂതി എന്നു ചിലര്‍ 
സംശയിക്കാറുണ്ട്‌. സങ്കല്‍പ്പനിരോധത്തിലൂടെയുളവാകുന്നതായതുകൊണ്ട്‌ 
ഇതു ശൂന്യമോ അഥവാ അവ്യക്തമോ ആയിരിക്കുമോ എന്നാണവരുടെ 
സംശയം. ഇങ്ങനെ സംശയിക്കുന്നവര്‍ സ്വാനുഭവത്തിന്റെ സ്വരൂപം വെളിപ്പെ 
ടുത്തുന്ന ഗുരുദേവന്റെ ഈ പ്രഖ്യാപനം ശ്രദ്ധയോടെ ചെവിക്കൊള്ളേണ്ട 
താണ്‌. “ഈശ്വരനെ അങ്ങു കാണുന്നുണ്ടോ?” എന്നു നരേന്ദ്രന്‍ ശ്രീരാമകൃ 
ഷ്ണദേവനോടു ചോദിച്ചപ്പോള്‍ കൊടുത്ത മറുപടിയെന്താണ്‌? “കുഞ്ഞേ 
നിന്നെ ഞാന്‍ കാണുന്നതിനെക്കാള്‍ പതിന്മടങ്ങു വ്യക്തമായി ഈശ്വരനെ 
കാണുന്നു; നിനക്കാഗ്രഹമുണ്ടെങ്കില്‍ കാട്ടിത്തരികയും ചെയ്യാം.” ഭാരതീയ 
രുടെ ഈശ്വരന്‍ വെറും വിശ്വാസമല്ല; സൂര്യതുല്യമായ പ്രത്യക്ഷാനുഭവമാ 
ണെന്നോര്‍ക്കുന്നതുനന്ന്‌. ഗീതയിലെ പ്രഖ്യാപനം നോക്കുക:- 


ജ്ഞാനേനതുതദജ്ഞാനം 
യേഷാം നാശിതമാത്മന? 
തേഷാമാദിത്യവത്ജ്ഞാനം 
പ്രകാശയത? തത്പരം. 


ഭഗ. ഗ1. 5-16 


ആര്‍ക്കൊക്കെ ആത്മതത്ത്വത്തെ മറച്ചിരിക്കുന്ന അജ്ഞാനം ജ്ഞാനം 
കൊണ്ടു നഷ്ടമായിത്തീരുന്നുവോ അവര്‍ക്കൊക്കെ ആദിത്യനെപ്പോലെ 
ജ്ഞാനം പരബ്രഹ്മ സത്യത്തെ കാട്ടിക്കൊടുക്കുന്നു. സങ്കല്‍പ്പപരഹിതമായ 
നിര്‍വികല്‍പ്പബോധം ഉത്കടമായ അനുഭവമാണെന്നു താല്‍പ്പര്യം. 


ഇരുളിനെയീര്‍ന്നെഴുമാദിസൂര്യന്‍ 


സാധാരണ വ്യക്തിജീവിതം അജ്ഞതയുടെ കൂരിരുട്ടു നിറഞ്ഞതാണ്‌. 
എത്ര വലിയ ചിന്തകനായാലും ചില ചോദ്യങ്ങളിലൂടെ അറിവിന്റെ ആഴം 
അളക്കാനൊരുമ്പെട്ടാല്‍ ഒരുഘട്ടത്തില്‍ അറിഞ്ഞുകൂടാ എന്നു പറയേണ്ടിവ 
രും. വ്യക്തി ജീവിതം അജ്ഞതയിലാണ്‌ നില്‍ക്കുന്നത്‌ എന്നിതു തെളിയി 
ക്കുന്നു. ഇനിയും പലതും അറിയാനുണ്ട്‌, ഇനിയും പലതും നേടാനുണ്ട്‌ എന്ന 
തോന്നലുകള്‍ അവശേഷിക്കുന്നിടത്തോളം അജ്ഞതയും അതൃപ്തിയും 
ബാക്കി നില്‍ക്കുകയാണ്‌. ഈ സ്ഥിതി പൂര്‍ണമായും അവസാനിപ്പിക്കുന്ന 


ആത്മോപദേശശതകം 619 


താണു നിര്‍വികല്‍പ്പജ്ഞാനസാക്ഷാത്കാരം. ഇതാണു മായയുടെ വേരോ 
ടെയുള്ള പിഴുതെറിയല്‍. ഒരു ബ്രഹ്മജ്ഞാനി അജ്ഞാനത്തിന്റെ ഏഴു ഭൂമി 
കളും കടന്നയാളാണ്‌. ഇവയാണ്‌ ജിജ്ഞാസാനിവൃത്തി, ചികീര്‍ഷാനിവൃത്തി, 
ജിഹാസാനിവൃത്തി, പ്രേപ്സാനിവൃത്തി, ശോകനിവൃത്തി, ഭയനിവൃത്തി, 
സര്‍വസങ്കല്‍പ്പനിവൃത്തി എന്നിവ. ഇനിയൊന്നുമറിയാനില്ല. ഇനിയൊന്നും 
ചെയ്യാനില്ല, ഇനിയൊന്നും ഉപേക്ഷിക്കാനില്ല. ഇനിയൊന്നും നേടാനില്ല, ശോക 
മില്ല, ഭയമില്ല, ഒരു സങ്കല്‍പ്പവുമില്ല ഈ അനുഭവങ്ങള്‍ വന്നുചേരുന്നതാണു 
പൂര്‍ണമായ അജ്ഞാനനിവൃത്തി. കയറില്‍ പാമ്പെന്നപോലെ ഏതൊരു 
നിര്‍വികല്‍പ്പ ബോധത്തില്‍ ഈ പ്രപഞ്ചം പ്രതിഭാസിച്ചുകൊണ്ടിരിക്കുന്നുവോ 
അത്‌ സാക്ഷാത്കാരിക്കപ്പെടുന്നതോടെ മേല്‍ വിവരിച്ചപ്രകാരം മായ മാറി 
പൂര്‍ണമായ അജ്ഞാനനിവൃത്തി സംഭവിക്കുന്നു. ഇക്കാര്യമാണു ഗുരുദേവന്‍ 
“ഇരുളിനെയീര്‍ന്നെഴുമാദിസൂര്യനത്രേ” എന്ന പ്രയോഗംകണ്ടൊര്‍ഥമാക്കിയി 
രിക്കുന്നത്‌. 


3, ശക്തിസ്വരൂപം 


അപ്പോള്‍ ബ്രഹ്മശക്തിയായ മായ ്രഹ്മസത്യത്തെ മറയ്ക്കുന്നു. വിവേ 
കശക്തി സൂര്യനെപ്പോലെ സത്യത്തെ കാട്ടിത്തരുന്നു. ഇങ്ങനെ മറയ്ക്കു 
കയും വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ശക്തികള്‍ (ബഹ്മത്തിലെ 
ങ്ങനെയുണ്ടായി? ശക്തിയുടെ സ്വരുപമെന്ത്‌? ശക്തിക്ക്‌ എന്തെല്ലാം കഴിവു 
കളുണ്ട്‌? മുപ്പത്താറുമുതല്‍ നാല്‍പ്പത്തിമൂന്നുവരെയുള്ള എട്ടു പദ്യങ്ങള്‍ 
ശക്തിരഹസ്യം വിവരിക്കുന്നുവയാണ്‌. മുപ്പത്തഞ്ചാം പദ്യം വരെ ബ്രഹ്മസ്വ 
രൂപവും സാധനമാര്‍ഗങ്ങളും അനുഭൂതിദശകളുമാണു സാമാന്യമായി 
ചര്‍ച്ചചെയ്തത്‌. 


ശക്തി അനിര്‍വചനീയയാണ്‌ 


നിശ്ചലമായ അഖണ്ഡബോധത്തില്‍ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി 
സംഹാരങ്ങള്‍ക്കായി ഉയര്‍ന്ന്‌ സ്പന്ദിച്ച്‌ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തി 
യെയാണു വേദാന്തികള്‍ “മായ്‌ എന്നു വിളിക്കുന്നത്‌. കാണാനില്ലാത്തവള്‍ 
എന്നാണു “മായ്‌” എന്ന പദത്തിനര്‍ഥം. ഈ ശക്തിയുടെ സ്വരുപമെന്താണ്‌? 
നേരിട്ടു കാണാനില്ലാത്ത ശക്തിയുടെ സ്വരൂപം എങ്ങനെയാണു നിര്‍ണയി 
ക്കുക? അതുകൊണ്ടു മായയെ വേദാന്തികള്‍ “അനിര്‍വചനീയാ' എന്നാണു 
പറയുന്നത്‌. അപ്പോള്‍ വേദാന്തികള്‍ക്കും ശക്തിയെ പിടികിട്ടിയില്ല അല്ലെ? 
അങ്ങനെയല്ല. വേദാന്തികള്‍ ശക്തിയെയല്ല ശക്തനെയാണന്വേഷിച്ചത്‌. 
ശക്തനെ സൂര്യതുല്യം കണ്ടെത്തിയെന്നു നേരത്തെ പറഞ്ഞുവല്ലോ. (ബ്രഹ്മ 
ത്തിന്റെയെന്നല്ല ഒന്നിന്റെയും ശക്തിയെ നേരിട്ടുകണ്ടു സ്വരൂപം നിര്‍വചി 
ക്കാന്‍ ആര്‍ക്കും സാദ്ധ്യമല്ല. വായുവിനു ചലനശക്തിയുണ്ട്‌. അഗ്നിക്കു ദഹ 
നശക്തിയുണ്ട്‌. ഈ ശക്തികളെ നേരിട്ടുകണ്ടു നിര്‍വചിക്കാനൊക്കുമോ? 
സാദ്ധ്യമല്ല പിന്നെ ഈ ശക്തികളുണ്ടെന്നെങ്ങനെ മനസ്സിലായി? വായുവിന്റെ 
ചലനവും അഗ്നിയുടെ ദഹനവും കണ്ടൂഹിച്ചു. ഒരൈന്ദ്രജാലികന്‍ പല 


620 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്ണഷ്യാക്യാനം - ഭാഗം 7 





പദാര്‍ഥങ്ങളും ഉണ്ടാക്കി കാണിക്കുന്നു. അയാളില്‍ അതിനുള്ള ശക്തിയുണ്ട്‌. 
അയാളുണ്ടാക്കി കാണിക്കുന്ന പദാര്‍ഥങ്ങള്‍ കണ്ടിട്ട്‌ നാം അതൂഹിക്കുയാണു 
ചെയ്യുന്നത്‌. ഐന്ദ്രജാലികന്‍ ശക്തി പിന്‍വലിച്ചാല്‍ അതു ശക്തനുമായി 
ഏകീഭവിക്കും. അതോടെ കാര്യരുപങ്ങളായ പദാര്‍ഥങ്ങളും മറയും. ഇതു 
പോലെ പരമാത്മാവില്‍ ശക്തിയുണ്ടെന്നെങ്ങനെയറിഞ്ഞു? പ്രപഞ്ചദൃശ്യ 
ങ്ങളെ കണ്ടിട്ടൂഹിച്ചു. ഐന്ദ്രജാലികന്റെ ശക്തി സ്പന്ദിച്ചാവിര്‍ഭവിക്കുമ്പോള്‍ 
ഓരോ പദാര്‍ഥങ്ങളായി രൂപപ്പെടുന്നതുപോലെ ബ്രഹ്മശക്തിയായ മായ 
സ്പന്ദിച്ചാവിര്‍ഭവിച്ചപ്പോള്‍ പ്രപഞ്ചദൃശ്യങ്ങള്‍ ഒന്നൊന്നായി രൂപം 
കൊണ്ടും. ഐന്ദ്രജാലികന്‍ ശക്തി പിന്‍വലിച്ചപ്പോള്‍ പദാര്‍ഥങ്ങള്‍ മറഞ്ഞ 
തുപോലെ ആത്മസത്ത ശക്തി പിന്‍വലിച്ചാല്‍ എല്ലാ പ്രപഞ്ചകാര്യങ്ങളും 
അതോടെ മറയും. ശക്തന്‍മാത്രം അവശേഷിക്കും. ഇതാണ്‌ അദ്വയ സത്യ 
സാക്ഷാത്കാരം. ശക്തിയെ പിന്‍വലിക്കാനുള്ള മാര്‍ഗമാണ്‌ സങ്കല്‍പ്പനി 
രോധം. ശക്തന്‍ മാത്രമായിത്തീരുമ്പോള്‍ തനിക്കു യാതൊരു പ്രപഞ്ചകാ 
രൃവും ഉണ്ടായിരുന്നില്ലെന്നു ബോദ്ധ്യപ്പെടുകയും ചെയ്യും. അധിഷ്ഠാന 
ത്തിന്‌ ഒരു വികാരവും വരുത്താതെ മായാശക്തി ഉണ്ടാക്കിക്കാണിക്കുന്ന 
കാര്യരൂപങ്ങളാണു വിവര്‍ത്തകാര്യങ്ങള്‍. കാര്യങ്ങള്‍ ഉണ്ടാകുമ്പോള്‍ ആദി 
കാരണമായ പരമാത്മാവിനു വികാരങ്ങള്‍ ഉണ്ടാകുന്നുവെന്നുവന്നാല്‍ പര 
മാത്മാവു ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നുവെന്നു പറയേണ്ടിവരും. 
അങ്ങനെയായാല്‍ പരമാത്മാവു ആദികാരണമല്ലാതാകും. പ്രപഞ്ചത്തിന്‌ 
ഒരാദികാരണമുണ്ടെന്നു സ്വീകരിച്ചാല്‍ അതു നിര്‍വികാരമാണെന്നും സ്വീക 
രിക്കാതെ തരമില്ല. അപ്പോള്‍ പരമാത്മാവു നിര്‍വികാരമാണെങ്കില്‍ മായാവാ 
ദവും വിവര്‍ത്ത പ്രകിയയും അംഗീകരിക്കാതെ പരമാത്മാവിനും പ്രപഞ്ച 
ത്തിനും തമ്മിലുള്ള ബന്ധം യുക്തിക്കൊരിക്കലും വിവരിക്കാന്‍ സാധിക്കു 
ന്നതല്ല. പരമാത്മാവിന്റെ നിശ്വലനിര്‍വികാരത്വം വേദാന്തി നേരിട്ടനുഭവിച്ചി 
ട്ടുള്ള വസ്തുതയുമാണ്‌. ഈ ശക്തിയെ വേദാന്തികള്‍ മായയെന്നും പ്രകൃ 
തിയെന്നും അജ്ഞാനമെന്നും പല പേരുകള്‍ ചൊല്ലി വിളിക്കാറുണ്ട്‌. (ബ്രഹ്മ 
ശക്തിയെക്കുറിച്ചു കുറേക്കൂടി വിശദമായറിയാന്‍ ദര്‍ശനമാലയിലെ “മായാ 
ദര്‍ശനം” വായിക്കുക). ശുദ്ധബോധസ്വരൂപമായ പരമാത്മാവിന്റെ ശക്തിയെ 
വകതിരിച്ചു കാണിക്കുന്നതാണു മുപ്പത്താറാം പദ്യം: 


36. അറിവിനുശക്തിയനന്തമുണ്ടിതെല്ലാ- 
മറുതിയിടാം “സമ” “യന്യ'യെന്നിവണ്ണം 
ഇരുപിരിവായിതിലന്യ സാമ്യമാര്‍ന്നു- 
ളളുരുവിലമര്‍ന്നു തെളിഞ്ഞുണര്‍ന്നിടേണം. 
അറിവിനു-ആദികാരണമായ അഖണ്ഡബോധത്തിന്‌; ശക്തിയനന്ത 
മുണ്ട്‌-അളവില്ലാത്ത ശക്തിയുണ്ട്‌; ഇതെല്ലാം-ഈ ശക്തിയെമുഴുവന്‍; സമ, 
അന്യ എന്നിവണ്ണം-സമയെന്നും അന്യയെന്നും; ഇരുപിരിവായ്‌-രണ്ടു വിധ 
മായി; അറുതിയിടാം-വേര്‍തിരിക്കാം; ഇതില്‍-ഈരണ്ടില്‍; അന്യ-അന്യയെ 
ന്നറിയപ്പെടുന്ന ശക്തി; സാമ്യമാര്‍ന്നുള്ളുരുവില്‍-സമ കാട്ടിത്തരുന്ന വസ്തു 


തആആത്മോചദേശശതകം 621 


വില്‍; അമര്‍ന്ന്‌ -ലയിച്ചേകീഭവിച്ചു; തെളിഞ്ഞ്‌ - അമൃതത്വം കണ്ടെത്തി; 
ഉണര്‍ന്നിടേണം-സത്യബോധമുള്ളവനായി ഭവിക്കണം. 
ആദികാരണമായ അഖണ്ഡബോധത്തിന്‌ അളവില്ലാത്ത ശക്തിയുണ്ട്‌. 
ഈ ശക്തിയെ മുഴുവന്‍ സമയെന്നും അന്യയെന്നും രണ്ടു വിധമായി വേര്‍തി 
രിക്കാം. ഈ രണ്ടില്‍ അന്യയെന്നറിയപ്പെടുന്ന ശക്തി സമകാട്ടിത്തരുന്ന 
വസ്തുവില്‍ ലയിച്ചേകീഭവിച്ച്‌ അമൃതത്വം കണ്ടെത്തി സത്യബോധമുള്ളവ 
നായി ഭവിക്കണം. 


അറിവിനു ശക്തിയനന്തമുണ്ട്‌ 


ആദികാരണമായ അഖണ്ഡബോധമാണിവിടുത്തെ അറിവ്‌. അതില്‍ 
പ്രതിഭാസിക്കുന്നതാണല്ലോ അനന്തകോടി സൌരയുഥങ്ങളുള്‍പ്പെട്ട ഈ 
പ്രപഞ്ചം. ആദ ൃന്തരഹിതമായിക്കാണപ്പെടുന്ന ഈ പ്രപഞ്ചത്തെ പ്രതിഭാസി 
പ്പിക്കുന്ന വസ്തുശക്തി അളവില്ലാത്തതായിരിക്കുമെന്നു പറയേണ്ടതില്ലല്ലോ. 
ഈ ശക്തിതന്നെ പ്രത്യേകദൃശ്യങ്ങളില്‍ പ്രത്യേക രൂപത്തില്‍ പ്രത്യക്ഷപ്പെ 
ടുന്നതായും കാണുന്നു. ആകാശത്തിനു ശുന്യശക്തിയും വായുവിനു ചലന 
ശക്തിയും അഗ്നിക്കു ദഹനശക്തിയും വെളളത്തിനു ദ്രവശക്തിയും ഭൂമിക്കു 
കാഠിനൃശക്തിയും പഞ്ചഭൂതങ്ങളില്‍ തന്നെ പ്രത്യേകം പ്രത്യേകം കാണപ്പെ 
ടുന്നു. തുടര്‍ന്നു സൂര്യചന്ദ്ര മനുഷ്യ പക്ഷിമൃഗാദി ഓരോ ദൃശ്യത്തിനും അതാ 
തിന്റേതായ പ്രത്യേകശക്തി കാണ്മാനുണ്ട്‌. ഒരേ വര്‍ഗത്തില്‍പ്പെട്ട പ്രത്യേക 
വ്യക്തികള്‍ക്കു തന്നെ അതിന്റേതായ പ്രത്യേകശക്തി കാണ്മാനുണ്ട്‌. 
ഇതെല്ലാം പരമകാരണമായ ഒരേ അറിവിന്റെ ശക്തികളാണുതാനും. അപ്പോള്‍ 
അറിവിന്റെ ശക്തി അനന്തമാണെന്നു പറയേണ്ടതില്ലല്ലോ. ഈ അനന്തശ 
ക്തിയെ ആര്‍ക്കാണു നിര്‍വചിക്കാന്‍ കഴിയുക? 


സമയും അന്യയും 

അറിവ്‌ അനന്തശക്തിയോടുകൂടിയതാണ്‌. എങ്കിലും അതിനെയെല്ലാം 
കൂടി നമുക്ക്‌ “സമ'യെന്നും “അന്യ'യെന്നും രണ്ടായി പകുത്തുനിറുത്താം. 
സര്‍വത്ര സമമായി നില്‍ക്കുന്ന അദ്വയവസ്തുവിനെ കാണിച്ചുതരുന്ന ശക്തി 
യാണു സമ. വസ്തുവിനെ പലതാക്കിക്കാണിക്കുന്ന ശക്തിയാണ്‌ അന്യ. അതു 
കൊണ്ട്‌ ഇവയില്‍ “അന്യ” സമതയാര്‍ന്ന “സമ'യുടെ സ്വരൂപത്തില്‍ ഏകീഭ 
വിച്ചു തെളിഞ്ഞുണരേണ്ടതാണ്‌. സമയെയും അന്യയെയും അടുത്ത പദ്യ 
ങ്ങളില്‍ ഗുരുദേവന്‍ തന്നെ വിശദമായി വിവരിക്കുന്നുണ്ട്‌. സമയക്കു “പരാ” 
എന്നും അന്യയ്ക്ക്‌ “അപരാ” എന്നും പേരുകള്‍ നല്‍കി ഈ കൃതിയില്‍ തന്നെ 
ഇതിനു മുമ്പു സൂചിപ്പിച്ചുട്ടുണ്ട്‌. വേദാന്തികള്‍ പൊതുവെ സമയെ 
“വിദ്യ'യെന്നും അന്യയെ “അവിദ്യ'യെന്നും വിളിക്കുന്നു. ഗീതയില്‍ സമയെ 
“ദൈവീസമ്പത്തെന്നും അന്യയെ “ആസുരീസമ്പത്തെന്നും പേരിട്ടിരിക്കു 
ന്നു. കഠോപനിഷത്തു സമയെ “ശ്രേയസ്സെന്നും അന്യയെ “പ്രേയസ്സെന്നും 
കരുതുന്നു. ചുരുക്കത്തില്‍ സമ ജീവികളെ ഏകവസ്തുവിനെ കാട്ടി സത്യ 
ത്തോടടുപ്പിക്കുകയും അന്യ പലതു കാട്ടി സത്യത്തില്‍നിന്നും അകറ്റിക്കള 


622 ശ്രീനാരായണ ഗുരുദേവക്ൃതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം / 


യുകയും ചെയ്യുന്നു എന്നാണു പേരുകളൊക്കെ സൂചിപ്പിക്കുന്നത്‌. സമ പ്രകാ 
ശവും അന്യ ഇരുട്ടുമാണെന്നര്‍ഥം. 

മനുഷ്യജീവിതം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ മുന്‍പില്‍ ഈ രണ്ടു 
ശക്തികളും വന്നെത്തുന്നു. ഒരാള്‍ക്ക്‌ ഇവയില്‍ ഒന്നിനെ അംഗീകരിക്കാവുന്ന 
താണ്‌. ജീവിത ലക്ഷ്യം ആത്മസാക്ഷാത്കാരമായി കരുതുന്നയാള്‍ അന്യയെ 
തള്ളി സമയെ അംഗീകരിക്കേണ്ടതാണ്‌. സംസാരകാരണമായ അന്യയെ അദ്വ 
യവസ്തുബോധംകൊണ്ടു മാത്രമേ കീഴടക്കാന്‍ പറ്റു. സത്യം കാണാന്‍ 
കൊതിക്കുന്ന ധീരന്‍ അതു ചെയ്യണമെന്നാണിനി വെളിപ്പെടുത്തുന്നത്‌. 


37. വിഷമതയാര്‍ന്നെഴുമന്യ വെന്നുകൊള്‍വാന്‍ 
വിഷമമഖണ്ഡവിവേകശക്തിയെന്നേ; 
വിഷമയെ വെന്നതിനാല്‍ വിവേകമാകും 
വിഷയവിരോധിനിയോടണഞ്ഞിടേണം. 
വിഷമതയാര്‍ന്നെഴും-പലതുകാട്ടി വിഷമിപ്പിക്കുന്ന; അന്യ-അവിദ്യയെ; 
വെന്നുകൊള്‍വാന്‍-കീഴടക്കാന്‍; അഖണ്ഡവിവേകശക്തിയെന്യേ-അഖണ്ഡ 
ബോധ വസ്തുവിനെ വിചാരം ചെയ്തറിയാതെ; വിഷമം-പ്രയാസമാണ്‌; അതി 
നാല്‍-അതുകൊണ്ട്‌; വിഷമയെവെന്ന്‌ -പലതിന്റെ സങ്കല്‍പ്പം തിരസ്‌ക്കരിച്ച 
അവിദ്യയെ ജയിച്ച്‌; വിവേകമാകും-വസ്തുസ്വരൂപം വേര്‍തിരിച്ചു കാട്ടിത്ത 
രുന്ന; വിഷയവിരോധിനിയോട്‌-ഭാതിക വിഷയങ്ങളില്‍ വിരക്തി ജനിപ്പിക്കുന്ന 
വിദ്യയോട്‌; അണഞ്ഞിടേണം-സദാ സഖ്യം പുലര്‍ത്തേണ്ടതാണ്‌. 
പലതുകാട്ടി വിഷമിപ്പിക്കുന്ന അവിദ്യയെ കീഴടക്കാന്‍ അഖണ്ഡബോ 
ധവസ്തുവിനെ വിചാരം ചെയ്തറിയാതെ പ്രയാസമാണ്‌. അതുകൊണ്ട്‌ പല 
തിന്റെ സങ്കല്‍പ്പം തിരസ്കരിച്ച്‌ അവിദ്യയെ ജയിച്ച്‌ വസ്തുസ്വരൂപം വേര്‍തി 
രിച്ച്‌ കാട്ടിത്തരുന്ന ഭാതികവിഷയങ്ങളില്‍ വിരക്തി ജനിപ്പിക്കുന്ന വിദ്യയോട്‌ 
സദാ സഖ്യം പുലര്‍ത്തേണ്ടതാണ്‌. 


വിഷമതയാര്‍ന്നെഴുമന്ൃ 


സമബുദ്ധിക്കു ഭംഗംവരുത്തി അനേകം നാമരൂപങ്ങളില്‍ മനസ്സിനെ അക 
പ്പെടുത്തി വിഷമിപ്പിക്കുന്ന ശക്തിയാണ്‌ അന്യ. പലതുകണ്ട്‌ രാഗദ്വേഷങ്ങ 
ളില്‍ അകപ്പെടുന്നതാണു മനസ്സിന്റെ വിഷമാവസ്ഥ. ഇതു തന്നെയാണു 
സംസാരബന്ധം. അദ്വയാത്മസത്തയുടെ വ്യക്തമായ ബോധം കൂടാതെ 
അന്യയെ ജയിച്ചു സംസാരബന്ധ വിമുക്തനാകാന്‍ കഴിയുന്നതല്ല. പലതായി 
കാണുന്നവയിലൊക്കെ സത്യമായി വിളങ്ങുന്ന ഏക വസ്തുവിനെത്തന്നെ 
ദര്‍ശിച്ചു മനസ്സു രാഗദ്വേഷവിമുക്തമാകുന്നതാണു മനസ്സിന്റെ സമാവസ്ഥ. 
ഇതുതന്നെയാണു സംസാരമോക്ഷം. ഗീത ഒന്നാമദ്ധ്യായത്തില്‍ നാം 
കാണുന്ന അര്‍ജുനന്‍ “വിഷമേസമുപസ്ഥിത'നാണ്‌. സത്യബോധമില്ലാതെ 
എതിരാളികളെ ബന്ധുക്കളായിക്കണ്ട്‌ എന്റേതെന്നു ശ്രമിച്ചു സംഗബദ്ധനാ 
യിത്തീര്‍ന്നതാണു അര്‍ജുന മനസ്സിലെ വിഷമാവസ്ഥ. അഖണ്ഡമായ ആത്മ 
തത്ത്വമുപദേശിച്ചാണല്ലോ ഭഗവാന്‍ അര്‍ജുനനെ ഈ വിഷമാവസ്ഥയില്‍ 


ആത്മോപദേശശതകം 623 





നിന്നും വിമുക്തനാക്കുന്നത്‌. പലതു കാണുന്നത്‌ വിഷമം. സര്‍വത്ര ഒന്നിനെ 
ത്തന്നെ കാണുന്നത്‌ സമം. 


വിവേകമാകും വിഷയവിരോധിനി 


ഏകവസ്തുബോധം വളര്‍ന്നു ചിത്തം സമാവസ്ഥയോടടുക്കുന്നതോടെ 
അതിരറ്റ സത്യബോധവും ആനന്ദവും അനുഭവപ്പെടും. തുടര്‍ന്നു ലൌകിക 
വിഷയങ്ങളോടു വിരക്തി വന്നുചേരും. സമാവസ്ഥയിലെത്തി സത്യബോധം 
നേടുന്നവര്‍ ഈ ജീവിതത്തില്‍ ഇവിടെ വച്ചുതന്നെ സൃഷ്ടിയെ ജയിക്കുന്നു 
വെന്നാണു ഭഗവാന്‍ ഗീതയില്‍ പ്രഖ്യാപിക്കുന്നത്‌:- 


ഇഹൈവതൈര്‍ജിത?സര്‍ഗോ 
യേഷാം സാമ്മ്യ സ്ഥിതം മനഃ 
നിര്‍ദോഷംഹിസമം ബ്വഹ്മ 
തസ്മാത്‌ ബ്രഹ്മണി തേ സ്ഥിതാഃ 


ഭഗ. 7. 5-19 


“ആരുടെയൊക്കെ മനസ്സ്‌ സമാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നവോ അവര്‍ 
ഈ ലോകത്തുവച്ചുതന്നെ സൃഷ്ടിയെ ജയിക്കുന്നു. ര്രഹ്മസത്യം നിര്‍ദോ 
ഷവും സമവുമാണ്‌. അതുകൊണ്ടു സമബുദ്ധികള്‍ ബ്രഹ്മത്തില്‍ എത്തി 
നില്‍ക്കുന്നവരാണ്‌.” അദ്വയസത്യം ദര്‍ശിച്ചു സമാവസ്ഥയിലെത്തിയ മന 
സ്സിനെ സൃഷ്ടിയെ യാതൊരു ദൃശ്യവും രാഗദ്വേഷകലുഷമാക്കുകില്ലെന്നു 
താല്‍പ്പര്യം. 

അറിവിന്റെ അനന്തശക്തിയെ സമയെന്നും അന്യയെന്നും രണ്ടായി പിരി 
യുന്നു എന്നു പറഞ്ഞുവല്ലോ. സമയെ ആശ്രയിച്ച്‌ അന്യയെ കീഴ്പ്പെടുത്ത 
ണമെന്നും പറഞ്ഞു. അപ്പോള്‍ സമയുടെയും അന്യയുടെയും സ്വരൂപം 
എന്താണ്‌? ഇതിനുള്ള സമാധാനമാണടുത്ത പദ്യം. 


38. പലവിധമായറിയുന്നതന്യയൊന്നായ്‌ 
വിലസുവതാംസമയെന്നു മേലിലോതും 
നിലയെയറിഞ്ഞു നിവര്‍ന്നു സാമ്യമേലും 
കലയിലലിഞ്ഞു കലര്‍ന്നിരുന്നിടേണം. 


പലവിധമായ്‌-അഖണ്ഡബോധവസ്തുവിനെ സൂര്യ ചന്ദ്രഘടപടാദി 
അനേകരൂപത്തില്‍; അറിയുന്നത്‌-കാട്ടിത്തരുന്ന ശക്തിയാണ്‌; അന്യ-അന്യ 
യെന്നറിയപ്പെടുന്നത്‌; ഒന്നായ്‌-പലതായിക്കാണുന്നതിലെല്ലാം കാരണമായ 
അഖണ്ഡ ബോധം; വിലസുവതാം-നിറഞ്ഞു വിളങ്ങുന്ന എന്ന ഏകത്വം കാട്ടി 
ത്തരുന്നത്‌; സമ-സമയെന്നറിയപ്പെടുന്നു; എന്നുമേലിലോതും-ഇക്കാര്യം ഇനി 
മേല്‍ കുറെക്കൂടി വ്യക്തമായി വിവരിക്കും; നിലയെ-ഈ സമയെ; അറി 
ഞ്ഞു-വിചാരം ചെയ്തുകൊണ്ട്‌; നിവര്‍ന്നു-ധീരനായി; സാമ്യമേലും-സര്‍വത്ര 
തുല്യമായി നിറഞ്ഞു നില്‍ക്കുന്ന; കലയില്‍ -സത്യത്തിന്റെ അനുഭൂതിയില്‍; 
അലിഞ്ഞു-ലയിച്ചുചേര്‍ന്ന്‌; കലര്‍ന്ന്‌-അതുമായി ഏകീഭവിച്ച്‌; ഇരുന്നി 
ടേണം-ജീവന്മുക്തനായി കഴിയണം. 


624 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം / 


അഖണ്ഡബോധവസ്തുവിനെ സൂര്യചന്ദഘടപടാദി അനേക രൂപ 
ത്തില്‍ കാട്ടിത്തിരുന്ന ശക്തിയാണ്‌ അന്യയെന്നറിയപ്പെടുന്നത്‌. പലതായി 
ക്കാണുന്നതിലെല്ലാം കാരണമായ അഖണ്ഡബോധം നിറഞ്ഞു വിളങ്ങുന്നു 
എന്ന ഏകത്വം കാട്ടിത്തരുന്നത്‌ സമയെന്നറിയപ്പെടുന്നു. ഇക്കാര്യം ഇനി മേല്‍ 
കുറേക്കൂടി വ്യക്തമായി വിവരിക്കും. ഈ സമയെ വിചാരം ചെയ്തുകണ്ടു 
സര്‍വത്ര തുല്യമായി നിറഞ്ഞു നില്‍ക്കുന്ന സത്യത്തിന്റെ അനുഭൂതിയില്‍ 
ലയിച്ചുചേര്‍ന്ന്‌ അതുമായി ഏകീഭവിച്ചു ജീവന്മുക്തനായി കഴിയണം. 


കലയിലലിഞ്ഞു കലര്‍ന്നിരുന്നിടേണം 


വസ്തുഅദ്വൈതമാണെന്നുള്ള സമദര്‍ശനം ഇനിയുള്ള പദ്യങ്ങളില്‍ 
കുറെക്കൂടി വിശദമായി ചര്‍ച്ച ചെയ്യുന്നുണ്ട്‌. യുക്തിയുടെയും അനുഭവത്തി 
ന്റെയും വെളിച്ചത്തില്‍ ഇക്കാര്യം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്‌. അപ്പോള്‍ സത്യം 
കാണാന്‍ കൊതിക്കുന്നയാള്‍ ഈ അദ്വൈതാനുഭവം ജീവിതലക്ഷ്യമായി 
അംഗീകരിക്കണം. തുടര്‍ന്ന്‌ ഏതെല്ലാം ഘട്ടങ്ങള്‍ കടന്നു പോകണമെന്ന്‌ 
ഈ പദ്യത്തില്‍ വ്യക്തമാക്കിയിരിക്കുന്നു. ആദ്യമായി പലതിന്റെ തോന്നലുള 
വാക്കുന്ന അന്യയെ കീഴ്പ്പെടുത്തണം. മോഹംവെടിഞ്ഞു ധീരമായി ലക്ഷ്യ 
നിശ്ചയം ചെയ്തു. വസ്തുവിചാരത്തിലേര്‍പ്പെടണം. “നിവര്‍ന്നു” എന്ന പദം 
കൊണ്ടിക്കാര്യമാണര്‍ഥമാക്കുന്നത്‌. തുടര്‍ന്നു സര്‍വം ബ്രഹ്മമയം എന്ന ഭാവാ 
ദ്വൈതം സദാ ശീലിക്കണം. ചിദ്വാസനാഭ്യാസംകൊണ്ടു വിഷയവാസന കുറ 
യുന്നതോടെ സവികല്‍പ്പസമാധി അനുഭവപ്പെടും. ബുദ്ധി മാറിനിന്നുകൊണ്ട്‌ 
ആത്മാനന്ദം അനുഭവിച്ചു താനും ക്രമേണ ആനന്ദത്തില്‍ അലിഞ്ഞുചേരും. 
ഈ അനുഭവമാണ്‌ “സാമ്യമേലും കലയിലലിഞ്ഞു” ചേരല്‍. ക്രമേണ 
ബുദ്ധിയും മാഞ്ഞു നിര്‍വികല്‍പ്പനില സംജാതമാകും. വ്യവഹാരദശ 
യില്‍പ്പോലും സര്‍വം ബ്രഹ്മമയം എന്ന അനുഭവം ഉറച്ചു ജീവന്മുക്തിയും 
കൈവരും. ഇതാണ്‌ “കലര്‍ന്നിരിക്കല്‍” മനുഷ്യനായി ജനിച്ചാല്‍ അവിദ്യയെ 
ജയിച്ച്‌ ഈ സാക്ഷാത്കാരസ്ഥിതി ലക്ഷ്യമാക്കേണ്ടതാണെന്നു താല്‍പ്പര്യം. 


അനുഭവഭേദരഹസ്യം 


ആദികാരണമായ ബ്രഹ്മസത്തയില്‍ പ്രതിഭാസിക്കുന്ന നാമരൂപങ്ങളാണ്‌ 
സകല പ്രപഞ്ചഘടകങ്ങളും. മണ്ണില്‍ നിന്നും പാത്രങ്ങള്‍ രൂപം കൊള്ളുന്ന 
തുപോലെ കണക്കാക്കാം ബ്രഹ്മത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും കാരണകാ 
രൃഭാവം. ഇവിടെ അനേകം പാത്രങ്ങളെ ഒരുമിച്ചു കാണുന്ന ഒരാള്‍ക്കു ഭിന്ന 
ഭിന്ന നാമരുപങ്ങളോടുകൂടി അവയെ പലതായിട്ടോ അല്ലെങ്കില്‍ കേവലം 
മണ്ണെന്നനിലയില്‍ എല്ലാറ്റിനെയും ഒന്നായിട്ടോ കണക്കാക്കാം. കാണുന്നവന്‍ 
ഏതു വീക്ഷണത്തിനു പ്രാധാന്യം നല്‍കുന്നുവെന്നുള്ളതുനുസരിച്ചാണ്‌ 
കാഴ്ച. അതുപോലെ തന്റെ ഉള്ളില്‍ ശമദമാദി ഉറപ്പുവരുത്തി ബ്രഹ്മവസ്തു 
സാക്ഷാത്കരിച്ചനുഭവിക്കുന്ന സത്യനിഷ്ഠന്‍ ആ ആദികാരണ സത്തയ്ക്കു 
പ്രാധാന്യം നല്‍കിക്കൊണ്ട്‌ പ്രപഞ്ച പദാര്‍ഥങ്ങളെ നോക്കുമ്പോള്‍ അതി 
ലൊക്കെ അഖണ്ഡമായ സത്യം തന്നെ ദര്‍ശിക്കും. നാമരൂപങ്ങള്‍ക്കു 


ആത്മോപദേശശതകം 625 


പ്രാധാന്യം നല്‍കി വിഷയ സുഖങ്ങളില്‍ അലയുന്നവര്‍ ലോകത്തു പലതു 
കാണുന്നു. ഏകത്വം ദര്‍ശിച്ച്‌ അഖണ്ഡാനന്ദത്തില്‍ മുഴുകുകയാണ്‌ ജീവിത 
ലക്ഷ്യം. സമയെ സമാശ്രയിക്കുന്നവന്‍ ഏതു പദാര്‍ഥത്തെ സമീപിച്ചാലും 
അതിലൊക്കെ ഏകമായ സത്യത്തെ ദര്‍ശിക്കും. വിഷമയെ സമാശ്രയിക്കു 
ന്നവന്‍ വസ്തുക്കളുടെ എണ്ണം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇക്കാര്യമാണ്‌ 
മുപ്പത്തൊന്‍പതാം പദ്യത്തിലെ പ്രതിപാദ്യം. 


39. അരുളിയ ശക്തികളെത്തുടര്‍ന്നു രണ്ടാം 
പിരിവിവയില്‍ സമതന്‍ വിശേഷമേകം 
വിരതിവരാവിഷമാവിശേഷമൊന്നി- 
ത്തരമിവരണ്ടുതരത്തിലായിടുന്നു. 
അരുളിയ-മേല്‍ വിവരിച്ച; ശക്തികളെ-സമ, അന്യ എന്നീശക്തികളെ; 
തുടര്‍ന്ന്‌ -ആശ്രയിക്കുന്നതനുസരിച്ച്‌; രണ്ടാം പിരിവ്‌-അനുഭവം സാമാന്യ 
മെന്നും വിശേഷമെന്നും രണ്ടായി പിരിയുന്നു; സമതന്‍-സമതയുടെ അനുഭ 
ഭവത്തില്‍; വിശേഷം ഏകം-വിശേഷം എല്ലായിടത്തും ഒന്നു തന്നെ; വിഷ 
മാവിശേഷമൊന്ന്‌-വിഷമയുടെ വിശേഷമാകട്ടെ; വിരതിവരാ-ഒടുങ്ങാത്തമട്ടില്‍ 
അനേകമായിരിക്കും; ഇത്തരം-ഇങ്ങനെ; ഇവ-ഈ സമയും അന്യയും; രണ്ടു 
തരത്തിലായിടുന്നു-രണ്ടുതരം അനുഭവങ്ങളെയുളവാക്കുന്നു. 
മേല്‍ വിവരിച്ച സമ, അന്യ എന്നീ ശക്തികളെ ആശ്രയിക്കുന്നതനുസ 
രിച്ച്‌ അനുഭവം സാമാന്യമെന്നും വിശേഷമെന്നും രണ്ടായി പിരിയുന്നു. സമ 
യുടെ അനുഭവത്തില്‍ വിശേഷം എല്ലായിടത്തും ഒന്നുതന്നെ. വിഷമയുടെ 
വിശേഷമാകട്ടെ ഒടുങ്ങാത്ത മട്ടില്‍ അനേകമായിരിക്കും. ഇങ്ങനെ ഈ സമയും 
അന്യയും രണ്ടുതരം അനുഭവങ്ങളെയുളവാക്കുന്നു. 


ഇവ രണ്ടു തരത്തിലായിടുന്നു 


ഒരാഭരണക്കടയില്‍ രണ്ടാളുകള്‍ പ്രവേശിക്കുന്നുവെന്നു കരുതുക. 
ഒരാള്‍ ആഭരണങ്ങള്‍ക്കും മറ്റൊരാള്‍ സ്വര്‍ണത്തിനുമായിട്ടാണ്‌ അവിടെ കട 
ന്നത്‌. കടക്കാരന്‍ ആഭരണം അന്വേഷിച്ചു ചെന്നയാളിനെ ഓരോന്നായി 
എടുത്തു കാട്ടുന്നു. ഓരോ ആഭരണം കയ്യിലെടുക്കുമ്പോഴും അയാള്‍ രണ്ടു 
വാക്കുച്ചരിക്കുന്നു. “ഇതു മാല, ഇതു വള, ഇതു മോതിരം" ഇങ്ങനെ പോകുന്നു 
ആ വിവരണം. ഇവിടെ എല്ലാ ആഭരണങ്ങള്‍ക്കും പൊതുവായി ഉപയോഗി 
ക്കുന്ന പദമാണ്‌ “ഇത്‌” എന്നത്‌. അതുകൊണ്ട്‌ ഇവിടെ “ഇത്‌” എന്നതു സാമാ 
ന്യത്തെ കുറിക്കുന്നു. മാല, വള എന്നിത്യാദി പദങ്ങള്‍ ആഭരണനാമരുപ 
ങ്ങളെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട്‌ ഇവിടെ “ഇത്‌” എന്നത്‌ ആഭരണ 
ങ്ങളില്‍ സാമാന്യമായി സ്ഥിതിചെയ്യുന്ന സ്വര്‍ണത്തെയും മാല, വള എന്നി 
ത്യാദി ആ സ്വര്‍ണത്തില്‍ പ്രകടമാകുന്ന വിശേഷങ്ങളായ നാമരുപങ്ങളെയും 
കുറിക്കുന്നുവെന്നും സ്പഷ്ടം. ഇവിടെ കാണുന്നയാള്‍ സ്വര്‍ണത്തെ നാമരു 
പങ്ങളായിട്ടാണ്‌ അറിയുന്നത്‌. സ്വര്‍ണംകൊണ്ട്‌ എണ്ണമറ്റ ആഭരണങ്ങള്‍ ഉണ്ടാ 
ക്കാമെന്നുള്ളതുകൊണ്ട്‌ ഈ അറിവും ഒരിക്കലും ഒടുങ്ങുന്നില്ല. നേരെമറിച്ച്‌ 


74-2003 40 


626 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


സ്വര്‍ണം ആവശ്യപ്പെട്ടുകൊണ്ടു കടയില്‍ ചെന്നയാളിനെയും കടക്കാരന്‍ 
സാധനങ്ങള്‍ എടുത്തുകാട്ടുകയുണ്ടായി. അവിടെ ഓരോന്നെടെത്തു കാണി 
ക്കുമ്പോഴും “ഇതു സ്വര്‍ണം, ഇതു സ്വര്‍ണം” എന്നുമാത്രമേ പറയാനുള്ളൂ. 
ഇവിടെയും “ഇത്‌” സാമാന്യവും “സ്വര്‍ണം” വിശേഷവുമാണ്‌. പക്ഷെ സാമാ 
ന്യത്തെപോലെ തന്നെ വിശേഷവും സര്‍വത്ര ഒന്നു മാത്രമേയുള്ളു. വാസ്ത 
വത്തില്‍ ഇവിടെ സാമാന്യവും വിശേഷവും ഒന്നായിത്തീരുന്നു. ഇതുപോലെ 
ഒരു ലാകികന്‍ പ്രപഞ്ചവസ്തുക്കളെ സമീപിക്കുമ്പോള്‍ “ഇതു മനുഷ്യന്‍, 
ഇതു മൃഗം, ഇത്‌ വൃക്ഷം, ഇതു സൂര്യന്‍ എന്നിങ്ങനെ വേര്‍തിരിച്ചു കാണു 
ന്നു. ഇവയിലെ സാമാന്യമായ 'ഇത്‌' എല്ലാറ്റിന്റെയും കാരണമായ ബ്രഹ്മത്തെ 
കുറിക്കുന്നു. മനുഷ്യന്‍, മൃഗം തുടങ്ങിയവ അതില്‍ തല്‍ക്കാലം ആവിര്‍ഭവി 
ചിരിക്കുന്ന നാമരുപങ്ങളെയും. ഈ തരത്തിലുളള അറിവിന്‌ ഒരിക്കലും അവ 
സാനമില്ല. കാരണം അനന്തനാമരൂപങ്ങളാണ്‌ പ്രപഞ്ചത്തില്‍ പ്രതിഭാസി 
ക്കുന്നത്‌. അതുകൊണ്ട്‌ നാമരുപങ്ങളെ ആസ്പദമാക്കിയുള്ള അറിവില്‍ വിശേ 
ഷങ്ങള്‍ അവസാനിക്കുന്നില്ല. ഇത്‌ “അന്യ'യുടെ അഥവാ അവിദ്യയുടെ വിലാ 
സമാണ്‌. നേരേമറിച്ച്‌ ഏതു പദാര്‍ഥം കണ്ടാലും ഒരു സത്യദര്‍ശി ഇതു ബ്രഹ്മം, 
ഇതു ബ്രഹ്മം എന്നാണു മനസ്സിലാക്കുന്നത്‌. ഇവിടെ സാമാന്യവും വിശേ 
ഷവും ഏകീഭവിക്കുന്നു. ഇതു സമയുടെ അഥവാ വിദ്യയുടെ വിലാസമാ 
കുന്നു. ഇവിടെ അറിവു ഭിന്നതയവസാനിപ്പിച്ച്‌ അഖണ്ഡാനുഭൂതിയിലേക്കു 
നയിക്കുന്നു. ഈ വിധമാണ്‌ സമയുടെയും അന്യയുടെയും രണ്ടു തരത്തി 
ലുള്ള അനുഭവം. 

ഈ ലോകത്ത്‌ ഏതു വസ്തുവിനെക്കുറിച്ചും രണ്ടറിവേ സാദ്ധ്യമാവൂ. 
ഒന്ന്‌ യഥാര്‍ഥജ്ഞാനം മറ്റൊന്ന്‌ ദ്രമജ്ഞാനം. വസ്തുവിന്റെ ശുദ്ധവും പൂര്‍ണ 
വുമായ സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവാണ്‌ യഥാര്‍ഥജ്ഞാനം. വസ്തുവി 
നെക്കുറിച്ച്‌ തെറ്റിദ്ധരിക്കപ്പെട്ടതും, അപൂര്‍ണവുമായ എല്ലാ അറിവുകളും ശ്രമ 
ജ്ഞാനങ്ങളാണ്‌. യഥാര്‍ഥജ്ഞാനത്തോടെ ശ്രമജ്ഞാനം മാഞ്ഞുമറഞ്ഞു 
പോകും. സമ യഥാര്‍ഥജ്ഞാനത്തെയും അന്യ ശ്രമജ്ഞാനത്തെയും ലക്ഷ്യ 
മാക്കുന്നു. യഥാര്‍ഥജ്ഞാനം കൈവരുന്നതുവരെ രണ്ടും ശ്രമം തന്നെയാണ്‌. 
എന്തായായലും ഈ രണ്ടു ശക്തികളില്‍ എല്ലാ അറിവുകളും ഒതുങ്ങുന്നു 
വെന്നാണടുത്ത പദ്യം വിവരിക്കുന്നത്‌. 


40. സമയിലുമന്യയിലും സദാപിവന്നി- 
ങ്ങമരുവതുണ്ടതതിന്‍ വിശേഷശക്തി 
അമിതയതാകിലുമാകെരണ്ടിവറ്റിന്‍ 
ശ്രമകലയാലഖിലം പ്രമേയമാകും. 
സമയിലും-ശക്തിയുടെ “സമ്‌'യെന്ന വിഭാഗത്തിലും; അന്യ 
യിലും-'അന്യ'യെന്ന വിഭാഗത്തിലും; സദാപി-സദാ സമയം; അതതിന്‍-അതാ 
തിന്റേതായ; വിശേഷ ശക്തി-വിശേഷത്തെ കാട്ടിത്തരാനുള്ള കഴിവ്‌; 
വന്നിങ്ങ്‌-ഈ പ്രപഞ്ചാനുഭവത്തില്‍ വന്നു; അമരുവതുണ്ടു-പ്രകടമാകുന്നുണ്ട്‌; 
അമിതയതാകിലും-ശക്തി അളവില്ലാത്തതാണെങ്കിലു; ആകെ രണ്ട്‌- ഇങ്ങനെ 


ത്മത്മോപദേശശതകം 627 





ആകെ രണ്ടായിതിരിയുന്നു; ഇവറ്റിന്‍-ഈ രണ്ടിന്റെയും; ്രമകലയാല്‍-ല്‍്രമാ 

നുഭവത്തില്‍ക്കൂടി; അഖിലം-സത്യവും അസത്യവും എല്ലാം; പ്രമേയമാ 

കും-അറിയപ്പെട്ടതായിത്തീരും. 

ശക്തിയുടെ സമയെന്ന വിഭാഗത്തിലും അന്യയെന്ന വിഭാഗത്തിലും 

സദാ സമയം അതാതിന്റേതായ വിശേഷത്തെ കാട്ടിത്തരാനുള്ള കഴിവ്‌ ഈ 
പ്രപഞ്ചാനുഭവത്തില്‍ വന്നു പ്രകടമാകുന്നുണ്ട്‌. ശക്തി അളവില്ലാത്താതാണെ 
ങ്കിലും ഇങ്ങനെ ആകെ രണ്ടായി തിരിയുന്നു. ഈ രണ്ടിന്റെയും ര്രമാനുഭവ 
ത്തില്‍ കൂടി സത്യവും അസത്യവും എല്ലാം അറിയപ്പെട്ടതായിത്തീരും. 


അഖിലം പ്രമേയമാകും 


വിദ്യയിലും അവിദ്യയിലും കൂടി അറിവു പ്രകാശിക്കുമ്പോള്‍ രണ്ടി 
ന്റെയും വിശേഷ ശക്തി അതാതില്‍ പ്രകടമാവുകതന്നെ ചെയ്യുന്നു. രണ്ടും 
നല്‍കുന്ന അറിവ്‌ അതിരില്ലാത്തതാകുന്നു. എങ്കിലും ഇവ ഇങ്ങനെ രണ്ടായി 
പ്പിരിയുന്നു. ഈരണ്ടിന്റെയും മിഥ്യാസൃഷ്ടിയില്‍ കൂടി സര്‍വവും ബുദ്ധിവി 
ഷയമായിത്തീരുന്നു. വിദ്യ തന്റെ വിശേഷശക്തിയില്‍ കൂടി സര്‍വത്ര ബ്രഹ്മ 
സ്വരൂപത്തെ കാണിച്ചുതരുന്നു. അവിദ്യ തന്റെ വിശേഷശക്തിയില്‍ കൂടി 
സര്‍വത്ര അനന്തനാമരുപങ്ങളെ വെളിപ്പെടുത്തുന്നു. വിദ്യ കാണിച്ചുതരുന്ന 
ബ്രഹ്മവും അവിദ്യ കാണിച്ചുതരുന്ന നാമരൂപങ്ങളും രണ്ടും അളവില്ലാത്തവ 
യാണ്‌. എങ്കിലും പ്രവര്‍ത്തനരീതിയെ ആസ്പദമാക്കി ശക്തിയെ നാം വിദ്യ 
യെന്നും അവിദ്യയെന്നും അഥവാ സമയെന്നും അന്യയെന്നും രണ്ടായി 
വേര്‍തിരിക്കുന്നു. ഈ രണ്ട്‌ ശക്തികളുടെയും മിഥ്യാസൃഷ്ടിയില്‍ കൂടി 
സര്‍വവും നമ്മുടെ ബുദ്ധിക്കു വിഷയമായിത്തീരുന്നു. ഈ ശ്ലോകത്തിലെ 
“ഭുമകല” എന്ന പദത്തിന്‌ ഭ്രമാനുഭവം അഥവാ മിഥ്യാസൃഷ്ടി എന്നാണര്‍ഥം. 
ഇവിടെ ഒരു സംശയം വരാം. വിദ്യാരൂപിണിയായ ശക്തി ബ്രഹ്മത്തെ കാട്ടി 
ത്തരുന്നതും മിഥ്യാപ്രതിഭാസമാണോ? “അതേ” എന്നാണു വേദാന്തിയുടെ 
ഉത്തരം. വിദ്യയും അവിദ്യയും ദ്വൈത മണ്ഡലത്തിലാണ്‌ പ്രവര്‍ത്തിക്കുന്നത്‌. 
ബുദ്ധി ബുദ്ധിയായി നിന്നുകൊണ്ട്‌ ബ്രഹ്മത്തെ ദര്‍ശിക്കുന്നിടത്തോളം അതു 
ശ്രമമാണ്‌. പക്ഷെ ഈ ഭ്രമം സത്യത്തോടടുപ്പിക്കാന്‍ കഴിവുള്ള (്രമമാണെ 
ന്നുള്ളത്‌ വിസ്മരിച്ചുകൂടാ. അവിദ്യാശക്തിയുളവാക്കുന്ന ശ്രമം സത്യത്തില്‍ 
നിന്നും അകറ്റുന്ന ശ്രമമാണ്‌. വിദ്യാനുഭവവും ശ്രമമാണെങ്കിലും സത്യത്തോട 
ടുപ്പിക്കുന്ന ശ്രമമാണ്‌. രാമകൃഷ്ണദേവന്‍ പറഞ്ഞിട്ടുള്ളതുപോലെ അവിദ്യ 
കാലില്‍ കൊണ്ടിരിക്കുന്ന മുള്ളും വിദ്യ അതിനെ എടുക്കാനുള്ള മുള്ളുമാ 
ണ്‌. രണ്ടും മുള്ളാണ്‌. വേദന പോയിക്കഴിഞ്ഞാല്‍ രണ്ടു മുള്ളും വലിച്ചെറിയ 
പ്പെടേണ്ടവയാണ്‌. അതുപോലെ അദ്വയമായ പൂര്‍ണ സാക്ഷാത്കാരത്തില്‍ 
അവിദ്യയെപ്പോലെ തന്നെ വിദ്യയും ഇല്ലാതായിത്തീരുന്നു. ഒന്നേ ഉള്ളുവെ 
ങ്കില്‍ മറ്റൊന്നിനു സ്ഥാനമെവിടെ? ഈ പൂര്‍ണ സാക്ഷാത്കാരദശയെയാണ്‌ 
ഗുരുദേവാന്‍ '(്രിപുടി മുടിഞ്ഞ ദീപമായി നേരത്തേ വിവരിച്ചത്‌. വിദ്യാമാര്‍ഗ 
ത്തിലെ വിവിധ സാക്ഷാത്കാര ഘട്ടങ്ങളില്‍ ത്രിപുടി നിലനില്‍ക്കുന്നതു 
കൊണ്ടു തന്നെ അവ ഭ്രമ്രതിഭാസങ്ങളാണ്‌. ഇക്കാരണത്താലാണു വിദ്യാ 


628 ശ്രീനാരായണ ഗുരുദേവക്യതികശീ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


ഘട്ടങ്ങളിലൊന്നും നിന്നു രമിച്ചു പോകരുതെന്നു ഈശാവാസ്യം തുടങ്ങിയ 
ഉപനിഷത്തുകള്‍ നമ്മെ അനുശാസിക്കുന്നുത്‌. 


അദ്വയമായ ആത്മസത്തയില്‍ നിന്നും പദാര്‍ഥങ്ങളെ ഓരോന്നോരോ 
ന്നായി ഉണ്ടാക്കിപ്രതിഭാസിപ്പിക്കുന്ന ശക്തിയാണ്‌ വിഷമ അഥവാ അന്യ. 
അന്യ പ്രവൃത്തി മാര്‍ഗത്തിനു കാരണക്കാരിയായിത്തീരുന്നു. അന്യയുടെ 
അത്ഭുതകരങ്ങളായ ചെയ്തികളെ വിശദമാക്കുകയാണ്‌ നാല്‍പ്പത്തൊന്നാം 
പദ്യത്തില്‍. 


41. “ഇതുകുട” മെന്നതിലാദ്യമാമിതെന്നു- 

ള്ളതു വിഷമം; കുടമോ വിശേഷമാകും; 

മതിമുതലായ മഹേന്ദ്രജാലമുണ്ടാ- 

വതിനിതുതാന്‍ കരുവെന്നുകണ്ടിടേണം. 

ഇതുകുടമെന്നതില്‍-“ഇതു കുടം” എന്നു പറയുന്നിടത്ത്‌; ആദ്യമാം- 
ആദ്യമായിക്കാണപ്പെടുന്ന; ഇതെന്നുള്ളത്‌-'ഇത്‌' എന്ന പദം; വിഷമം-വിഷ 
മയിലെ അഥവാ അന്യയിലെ സാമാന്യത്തെ വെളിവാക്കുന്നു; കൂടമോ-'കുടം” 
എന്ന പദമോ; വിശേഷമാകും-ആ വിഷമയിലെ വിശേഷത്തെ വെളിവാക്കുന്നു; 
മതിമുതലായ-ബുദ്ധി തുടങ്ങിയ; മഹേന്ദ്രജാലം-ഇന്ദ്രജാലതുല്യങ്ങളായ ദൃശ്യ 
ങ്ങള്‍; ഉണ്ടാവതിന്‌-അഖണ്ഡബോധത്തില്‍ ഉണ്ടെന്നു തോന്നാനിടവരുന്നതിന്‌; 
ഇതുതാന്‍-ഈ അന്യതന്നെയാണ്‌; കരുവെന്നു-കാരണക്കാരിയെന്നു; കണ്ടി 
ടേണം-വിചാരം ചെയ്തറിയണം. 

“ഇതുകുടം” എന്നു പറയുന്നിടത്തു ആദ്യമായിക്കാണപ്പെടുന്ന “ഇത്‌' 
എന്ന പദം വിഷമയിലെ അഥവാ അന്യയിലെ സാമാന്യത്തെ വെളിവാക്കു 
ന്നു. “കുടം” എന്ന പദമോ ആ വിഷമയിലെ വിശേഷത്തെ വെളിവാക്കുന്നു. 
ബുദ്ധി തുടങ്ങിയ ഇന്ദ്രജാല തുല്യങ്ങളായ ദൃശ്യങ്ങള്‍ അഖണ്ഡബോധത്തില്‍ 
ഉണ്ടെന്നു തോന്നാനിടവരുന്നതിന്‌ ഈ അന്യതന്നെയാണ്‌ കാരണക്കാരി 
യെന്നു വിചാരം ചെയ്തറിയണം. 


മതിമുതലായമഹേന്ദ്രജാലം 


പ്രാണന്‍, അഹങ്കാരം, ബുദ്ധി, മനസ്സ്‌, ഇന്ദ്രിയങ്ങള്‍, ദേഹം, പ്രപഞ്ചം 
ഇതാണല്ലോ അനുഭവ്രകമം. ഈ അനുഭവത്തെക്കുറിച്ച്‌ വിചാരം ചെയ്യാതെ 
അപ്പടി അംഗീകരിക്കുകയാണെങ്കില്‍ എല്ലാം ഉള്ളതുതന്നെയെന്നു തോന്നാ 
ടിവരുന്നു. കാരണാന്വേഷണം ചെയ്യുന്നയാള്‍ക്ക്‌ ഈ അനുഭവത്തില്‍ തന്നെ 
വ്യക്തമായ ഒരു കാരണകാര്യ ശൃംഖല കോര്‍ക്കപ്പെട്ടിരിക്കുന്നുവെന്നു 
കാണാന്‍ കഴിയും. മുമ്പു മുമ്പുള്ള കാരണങ്ങളില്ലെന്നു വന്നാല്‍ പിന്‍പു 
പിന്‍പുള്ള കാര്യങ്ങള്‍ അതോടെ അസ്തമിക്കുന്നതാണ്‌. പ്രാണനില്ലെന്നുവ 
ന്നാല്‍ അഹങ്കാരം മുതലിങ്ങോട്ടുള്ളതെല്ലാം അപ്പാടെ അനുഭവത്തില്‍നിന്നു 
മറയും. അനുഭവത്തിലില്ലെന്നു വച്ചു പ്രപഞ്ചം നഷ്ടപ്പെടുമോ എന്നാണു 
മദ്ധബുദ്ധികളായ ചിലരുടെ ചോദ്യം. അനുഭവത്തിലല്ലാതെ മറ്റെവിടെയാണ്‌ 
പ്രപഞ്ചത്തിനുണ്ടായിരിക്കാന്‍ സാദ്ധ്യത എന്നവര്‍ ചിന്തിച്ചുനോക്കേണ്ടതാണ്‌. 


ആത്മോപദേശശതകം 629 


മേല്‍ക്കാണിച്ചിരിക്കുന്ന കാര്യകാരണശ്യംഖലയിലെ ആദ്യത്തെ ഘടകമായ 
പ്രാണന്‍പോലും അനുഭവത്തിലാണുള്ളതായിത്തീരുന്നത്‌. അങ്ങ 
നെയാണെങ്കില്‍ അനുഭവം ആരുടെ സ്വരൂപമാണെന്നു കണ്ടുപിടിച്ചാല്‍ പ്രപ 
ഞ്ചരഹസ്യം അതോടെ തെളിയുന്നതാണ്‌. അനുഭവം ബോധത്തിന്റെ മാത്രം 
സ്വരൂപമാണെന്ന്‌ അല്‍പ്പം ചിന്തിക്കുന്ന ആര്‍ക്കും വെളിപ്പെടും. അപ്പോള്‍ 
പ്രാണന്‍ തുടങ്ങി എല്ലാം സ്വര്‍ണത്തില്‍ ആഭരണനാമരുപങ്ങളെന്നപോലെ 
അനുഭവസ്വരൂപമായ ബോധത്തില്‍ ഉണ്ടെന്നുതോന്നുന്ന കൊച്ചു കൊച്ചു 
കാഴ്ചകളാണ്‌. ആഭരണങ്ങള്‍ നാമരൂപങ്ങള്‍ കൈവിട്ടൊന്നായാല്‍ 
സ്വര്‍ണക്കട്ടയായി മാറും. അതുപോലെ കൊച്ചു കൊച്ചു കാഴ്ചകള്‍ അസ്ത 
മിക്കുമെങ്കില്‍ ബോധം അഖണ്ഡമായി വിലസും. അപ്പോള്‍ അഖണ്ഡബോധ 
ത്തില്‍ ഈ കൊച്ചു കൊച്ചു കാഴ്ചകളുളവാക്കിയതാര്‍? ബോധത്തിന്റെ ശക്തി 
തന്നെ. ആ ശക്തിയുടെ പേരാണ്‌ അന്യ അഥവാ അവിദ്യ. കര്‍മ്മമയമായ 
പ്രപഞ്ചത്തെ തോന്നിപ്പിച്ച്‌ പ്രവൃത്തി മാര്‍ഗത്തെ അനുസ്യൂതം നിലനിറുത്തി 
പ്പോരുന്നത്‌ ഈ അന്യതന്നെയാണ്‌. 

അങ്ങനെയാണെങ്കില്‍ കൊച്ചു കൊച്ചു കാഴ്ചകളെയകറ്റി അഖണ്ഡ 
രൂപം വെളിപ്പെടുത്താനും ബോധത്തിനു കഴിയുമോ? തീര്‍ച്ചയായും. അതു 
വേണമെന്നുണ്ടെങ്കില്‍. ബോധത്തിനു രണ്ടു ശക്തിയുമുണ്ട്‌. ആര്‍ക്കേതാണ്‌ 
വേണ്ടതെന്നുവച്ചാല്‍ അതംഗീകരിക്കാം. അഖണ്ഡരുപം വെളിപ്പെടുത്തുന്ന 
ബോധശക്തിയാണ്‌ സമ. സമയെ സമാശ്രയിച്ച്‌ ആരാണോ നിവൃത്തി 
മാര്‍ഗത്തില്‍ ചരിക്കുന്നത്‌ അവര്‍ക്ക്‌ അചിരേണ ബോധത്തിന്റെ അഖണ്ഡാ 
നുഭവമുണ്ടാകുന്നതാണ്‌. ഇക്കാര്യമാണടുത്ത പദ്യം വിവരിക്കുന്നത്‌. 


42. “ഇദമറി” വെന്നതിലാദ്യമാ “മിതെന്നു- 
ള്ളതുസമ; തന്റെ വിശേഷമാണു ബോധം; 
മതിമുതലായവയൊക്കെ മാറി മേല്‍ സദ്‌- 
ഗതിവരുവാനിതിനെബ്ഭജിച്ചിടേണം. 

ഇദം അറിവ്‌-ഇതു ബോധമാണ്‌; എന്നതില്‍-എന്നു പറയുന്നിടത്ത്‌; 
ആദ്യമാം-ആദ്യമായി കാണപ്പെടുന്ന; ഇത്‌ എന്നുള്ളത്‌-'ഇത്‌” എന്ന പദം; 
സമ-സമയിലെ അഥവാ വിദ്യയിലെ സാമാന്യത്തെ വെളിവാക്കുന്നു; തന്റെ-ആ 
സമയിലെ; വിശേഷമാണ്‌ -വിശേഷത്തെ വെളിപ്പെടുത്തുന്ന പദമാണ്‌; 
ബോധം-ബ്രഹ്മപര്യായമായ “ബോധം'; മതിമുതലായവയൊക്കെ-ബുദ്ധി തുട 
ങ്ങിയ വിവിധ ദൃശ്യങ്ങളെല്ലാം; മാറി-മറഞ്ഞ്‌; സദ്ഗതി-ബ്രഹ്മപ്രാപ്തി; വരു 
വാന്‍--സദാധ്യമായിത്തീരാന്‍; ഇതിനെ ഈ സമയെ; ഭജിച്ചിടേണം- സദാ 
സമാശ്രയിക്കണം. 

“ഇതു ബോധമാണ്‌” എന്നു പറയുന്നിടത്തു ആദ്യമായി കാണപ്പെടുന്ന 
“ഇത്‌” എന്ന പദം സമയിലെ അഥവാ വിദ്യയിലെ സാമാന്യത്തെ വെളിവാ 
ക്കുന്നു. ഈ സമയിലെ വിശേഷത്തെ വെളിപ്പെടുത്തുന്ന പദമാണ്‌ ്രഹ്മപ 
ര്യായമായ “ബോധം”. ബുദ്ധി മുതലായ വിവിധ ദൃശ്യങ്ങളെല്ലാം മറഞ്ഞ്‌ ബ്രഹ്മ 
പ്രാപ്തി സാദ്ധ്യമായിത്തീരാന്‍ ഇതിനെ സദാ സമാശ്രയിക്കണം. 


630 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്മുരര്‍്ണദ്യാഖ്യഠാനം - ഭാഗം 7 


ഇതിനെ ഭജിച്ചിടേണം 


(മുപ്പത്തൊന്‍പതാം പദ്യത്തിന്റെ വ്യാഖ്യാനം ഒന്നു കൂടി വായിക്കുക) 
സമയും അന്യയും അഥവാ വിദ്യയും അവിദ്യയും മാര്‍ഗങ്ങളാണ്‌. ആദ്യ 
ത്തേതു സത്യമാര്‍ഗവും മറ്റേതു സംസാരമാര്‍ഗവും. ഈ പദ്യത്തിലെ “അറിവ്‌” 
എന്നതിന്‌ ബോധസ്വരൂപമായ ബ്രഹ്മം എന്നാണര്‍ഥം. ്രഹ്മസാക്ഷാത്കാര 
മാണല്ലോ ജീവിതലക്ഷ്യം. ഇതെങ്ങനെ നേടാനാണ്‌? ഇതു നേടാനെന്താണു 
പ്രയാസം? അവനവന്റെ സ്വരൂപവും ജഗത്തായിക്കാണപ്പെടുന്ന എല്ലാ ദൃശ്യ 
ങ്ങളുടെയും സ്വരൂപവും (ബഹ്മമാണെന്നു നേരത്തെ ഈ കൃതിയുടെ ആരം 
ഭത്തില്‍തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. സ്വരൂപത്തെ നേടേണ്ടയാവശ്യം 
തന്നെയില്ല. അന്യഉളവാക്കിക്കാണിക്കുന്ന നാമരൂപങ്ങള്‍ സ്വരൂപത്തെ 
തല്‍ക്കാലം മറച്ചു വിസ്മരിപ്പിച്ചിരിക്കുന്നു; അത്രയല്ലേയുള്ളൂ. ഈ മറവി 
മാറാന്‍ എന്താണു വഴി? തന്നിലും പ്രപഞ്ച ദൃശ്യങ്ങളിലും സ്വരൂപമായി വിള 
ങ്ങുന്ന സത്യം ബ്രഹ്മമാണ്‌ അഥവാ ബോധമാണ്‌ എന്നാവര്‍ത്തിച്ചു പറഞ്ഞു 
റപ്പിക്കണം. ഇതു മനുഷ്യന്‍, ഇതുമൃഗം, ഇതുകുടം, ഇതു വസ്ത്രം എന്നി 
ങ്ങനെ നാമരുപങ്ങള്‍ക്കു പ്രാധാന്യം നല്‍കിക്കൊണ്ടുള്ള അറിവിനെ പുറം 
തള്ളി എന്തുകണ്ടാലും “ഇതു ബ്രഹ്മം, ഇതു ബ്രഹ്മം” എന്നുറപ്പിക്കണം. കാര 
ണകാര്യങ്ങളെ ഒന്നാക്കിക്കാട്ടിത്തരുന്ന സമയെ അഥവാ വിദ്യയെ സമാശ്ര 
യിച്ചാല്‍ ഇതനായാസം സാദ്ധ്യമായിത്തീരുന്നതാണ്‌. ഇതാണു വേദാന്ത 
ശാസ്ത്ര പ്രസിദ്ധമായ ഏകതത്ത്വദ്ൃഡ്മാഭ്യാസം. അഥവാ ഭാവാദ്വൈതപരി 
ശീലനം അഥവാ ബ്രഹ്മാഭ്യാസം. ഈ അഭ്യാസം ദൃഡ്ദപ്പെടുന്നതോടെ രാഗ 
ദ്വേഷവാസനകള്‍ ക്ഷയിച്ച്‌ അഖണ്ഡബോധാനുഭവം ഉദയം ചെയ്യും. ഇതു 
തന്നെയാണ്‌ സത്യാനുഭവം അഥവാ മോക്ഷം അഥവാ സദ്ഗതി. “ഇതു 
ബോധം” എന്ന അറിവില്‍ “ഇത്‌' സാമാന്യവും “ബോധം” വിശേഷവുമാണല്ലോ. 
ഇവിടെ നാമരുപഭേദം വെടിഞ്ഞു സാമാന്യവും വിശേഷവും ഒന്നായിത്തീ 
രുന്നു എന്നു സ്പഷ്ടമാണല്ലോ. 

്രഹ്മാഭ്യാസവും ്രഹ്മസാക്ഷാത്കാരവും ഇത്ര എളുപ്പമാണെങ്കില്‍ 
എല്ലാവരും എന്തുകൊണ്ടിതു പരിശിീലിക്കുന്നില്ല? മായാമോഹം എന്നേ പറ 
യേണ്ടു. നിഷ്കാമ കര്‍മാനുഷ്ഠാനത്തിലുടെ മനസ്സിനെ സമനില അഭ്യസി 
പ്പിച്ചു ഭാവാദ്വൈതം ഉറപ്പിക്കാത്തിടത്തോളം ശാസ്ത്ര പാണ്ഡിത്യം കൊണ്ടോ 
പുണ്യകര്‍മങ്ങള്‍കൊണ്ടോ ബ്രഹ്മ നിഷ്ഠ അഥവാ നൈഷ്കര്‍മ്യസിദ്ധി കൈവ 
രുന്നതല്ല. ഇക്കാര്യമാണടുത്ത പദ്യം വെളിപ്പെടുത്തുന്നത്‌. 


43. പ്രകൃതിപിടിച്ചുചുഴറ്റിടും പ്രകാരം 
സുകൃതികള്‍പോലുമഹോ ചുഴന്നിടുന്നു; 
വികൃതി വിടുന്നതിനായി വേലചെയ്വീ- 
ലകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം. 
്രകൃതിപിടിച്ചു-മായ ലോകമോഹങ്ങളിലകപ്പെടുത്തി; ചുഴറ്റിടും 
്രകാരം-എങ്ങനെ ശഭ്രമിപ്പിക്കുന്നുവോ അങ്ങനെ; സുകൃതികള്‍പോലും- 
ശാസ്ത്രപാണ്ഡിത്യമുള്ളവരും പുണ്യം ചെയ്തവരും പോലും; ചുഴന്നിടുന്നു- 


ആത്മോചദേശശതകം 631 


ഭ്രമിക്കാനിടവരുന്നു; വികൃതി-മനസ്സിന്റെ രാഗദ്വേഷങ്ങള്‍; വിടുന്നതിനായി-മാറി 
ക്കിട്ടാനായി; വേല ചെയ്വീല-സമയെ ആശ്രയിച്ചു യത്നിക്കുന്നില്ല; അകൃതി- 
കര്‍മലേശമില്ലാത്ത ബ്രഹ്മപ്രാപ്തി അഥവാ നൈഷ്കര്‍മ്യസിദ്ധി; ഫലാഗ്രഹ 
മറ്ററിഞ്ഞിടേണം-ഫലസംഗം വെടിഞ്ഞു സാക്ഷാത്കരിക്കേണ്ടതാണ്‌. 
മായ ലോകമോഹങ്ങളിലകപ്പെടുത്തി എങ്ങനെ ശ്രമിപ്പിക്കുന്നുവോ 
അങ്ങനെ ശാസ്ത്രപാണ്ഡിത്യമുള്ളവരും പുണ്യം ചെയ്തവരും പോലും ശ്രമി 
ക്കാനിടവരുന്നു. മനസ്സിന്റെ രാഗദ്വേഷങ്ങള്‍ മാറിക്കിട്ടാനായി സമയെ ആശ്ര 
യിച്ചു യത്നിക്കുന്നില്ല. കര്‍മലേശമില്ലാത്ത ബ്രഹ്മ പ്രാപ്തി അഥവാ 
നൈഷ്കര്‍മ്യസിദ്ധി ഫലസംഗം വെടിഞ്ഞു സാക്ഷാത്കരിക്കേണ്ടതാണ്‌. 


സുകൃതികള്‍പോലുമഹോ ചുഴന്നിടുന്നു 


ഈശ്വരഭജനത്തില്‍ ഏര്‍പ്പെട്ടുകഴിയുന്നവരില്‍പോലും പലരും ശരിയായ 
സത്യാന്വേഷണമാര്‍ഗമോ സത്യാനുഭവ രഹസ്യമോ എന്തെന്നറിയുന്നില്ല. 
അദ്വൈതബോധമുറച്ചു രാഗദ്വേഷങ്ങളകന്നു മനസ്സിന്റെ സമനില കൂടിക്കൂടി 
വരുന്നതാണ്‌ സത്യാനുഭവരഹസ്യം. ഈ പദത്തിലെ “വികൃതി” എന്ന പദ 
ത്തിന്‌ ജനനമരണാദി സകല ജഡവികാരങ്ങളും എന്നാണു താല്‍പ്പര്യം. 
എന്നാല്‍ വാസനാ പ്രേരിതങ്ങളായ രാഗദ്വേഷസങ്കല്‍പ്പങ്ങളാണ്‌ മറ്റെല്ലാ ജഡ 
വികാരങ്ങള്‍ക്കും അടിസ്ഥാനപരമായി നില്‍ക്കുന്ന വികൃതി. ഈ വികൃതി 
ശാസ്ത്രപാണ്ഡിത്യംകൊണ്ടോ പുണ്യകര്‍മങ്ങള്‍കൊണ്ടോ മാത്രം വിട്ടുകി 
ട്ടുന്നതല്ല. നാലു വേദങ്ങളും കാണാതെ ഹുദിസ്ഥമാണെന്നുവന്നാല്‍ പോലും 
ഒരുവന്‍ മനസ്സിന്റെ സമനില നേടി ബ്രഹ്മമാനുഭവത്തിനു പാത്രമാകുന്നില്ലെ 
ന്നുവന്നാല്‍ അവനെ വേദം ചുമക്കുന്ന കഴുതയായി മാത്രമേ കണക്കാക്കേ 
ണ്ടതുള്ളു എന്നാണ്‌ മഹാന്മാരുടെ അഭിപ്രായം. വാസിഷ്ഠത്തില്‍ വസിഷ്ഠന്‍ 
രാമനോടു പറയുന്നു നോക്കുക:- 


യ്േേപജ്ഞാഗര്‍വമാപന്നാഃ 
വിദഗ്ദ്ധാഃ ശാസ്്രശാലിനഃ 
രാഗദ്വേഷമയാഃ മാന്യ - 
ഗര്‍ദഭാസ്തേധിഗസ്തുതാന്‍. 


“ശാസ്ത്രപാണ്ഡിത്യഗര്‍വുള്ളവര്‍, ശാസ്ത്രം നന്നായി വിശദീകരിക്കാന്‍ 
സമര്‍ഥന്മാര്‍, പക്ഷേ രാഗദ്വേഷ കലുഷന്മാര്‍. അത്തരക്കാരെ മാനിക്കപ്പെടാ 
വുന്ന കഴുതകളായി മാത്രമേ കണക്കാക്കാവു'. അവരെ അശേഷം കൂട്ടാക്കി 
യിട്ടു കാര്യമില്ല. അതിരുകവിഞ്ഞ ശാസ്ത്ര വാസന ആത്മാനുഭവത്തിനു പ്രതി 
ബന്ധമാണെന്നുതന്നെ ശാസ്ത്രം ഘോഷിക്കുന്നു. ശാസ്ത്രവാസന പല 
പ്പോഴും അഹങ്കാരത്തെ ശക്തിപ്പെടുത്തുകയാണു ചെയ്യുന്നത്‌. ഛാന്ദോഗ്യോ 
പനിഷത്തിലെ ശ്വേതകേതുവിന്റെ ചരിത്രം ഇതിനു തെളിവാണ്‌. ബൃഹദാര 
ണ്യകോപനിഷത്തിലും ഇത്തരം അഹങ്കാരികളെക്കുറിച്ചുള്ള ്രസ്താവനക 
ളുണ്ട്‌. ബാലാകിയെന്നയാള്‍ ഏതാനും ഉപാസനകളഭ്യസിച്ചു ചില സിദ്ധി 
കളും നേടി അഹങ്കരിച്ചുനടന്ന കഥ അവിടെ കാണാം. ഇതുപോലെതന്നെ 


632 ശ്രീനാരായണ ഗുരുദേവക്യത/കശി സമ്മുര്ണഡ്യാഖ്യാനം - ഭാഗം / 
പുണ്യകര്‍മങ്ങളും. പുണ്യകര്‍മങ്ങള്‍ ചിത്തശുദ്ധി വരുത്തി അദ്വൈതാനു 
ഭവത്തിനു വഴിതെളിച്ചില്ലെങ്കില്‍ പലപ്പോഴും ദുരഭിമാനത്തെ വളര്‍ത്താന്‍ 
മാത്രമേ പ്രയോജനപ്പെടു. അവിടെ ചിത്തപ്രസാദവും സത്യാനുഭൂതിയും 
തടയപ്പെടും. വസിഷ്ഠന്‍ തന്നെ രാമനോട്‌ ഇക്കാര്യം വിശദമാക്കുന്നതു 
നോക്കുക:- 


കാലം യജ്ഞതപോദാന- 
തീര്‍ഥദേവാര്‍ചനാശമഃ 
ചിരമാധിശതോപേതാഃ 
ക്പയന്തി മൃഗാഃ ഇവ. 


യജ്ഞം, തപസ്സ്‌, ദാനം, തീര്‍ഥസേവ, ദേവാര്‍ച്ചനം ഇവയൊക്കെയാ 
ണല്ലോ പുണ്യകര്‍മങ്ങള്‍. രാഗദ്വേഷ വികൃതികളകന്ന്‌ അദ്വൈതഭാവമുറയ്ക്കാ 
ത്തവര്‍ മൃഗങ്ങളെപ്പോലെ നൂറു നൂറു ദുഃഖങ്ങളില്‍കൂടി ഇത്തരം പുണ്യകര്‍മ 
ങ്ങള്‍ ചെയ്തു കാലം വല്ലവിധവും കടത്തിവിടുന്നു വെന്നേ കണക്കാക്കാ 
നുള്ളൂ! കാലാന്തരത്തില്‍ ഇത്തരം പുണ്യ കര്‍മങ്ങള്‍ ചില ചില്ലറ ഫലങ്ങള്‍ 
ഉളവാക്കിയെന്നുവരാം. എന്തായാലും “സമ'യെ സമാശ്രയിക്കാതെ ഇതു 
കൊണ്ടു മാത്രം ആത്മാനുഭവം നേടാന്‍ കഴിയുന്നതല്ല. പണ്ഡിതന്മാരും പുണ്യ 
വാന്മാരും പോലും മായയുടെ പിടിയില്‍പ്പെട്ടു മനസ്സിനെ നിയന്ത്രിക്കാന്‍ കഴി 
യാതെ ഉഴലുന്നതായി ശ്രീശങ്കരഭഗവത്പാദര്‍ മായാപഞ്ചകത്തില്‍ ചിത്രീക 
രിച്ചിരിക്കുന്നത്‌ നോക്കുക:- 


ശ്രുതിശതനിഗമാന്തശോധകാ- 

നപ്യഹഹ ധനാദി നിദര്‍ശനേന നിത്യം 

കലുഷയതി ചതുഷ്പദാദ്യഭിന്നാ- 

നഘടിതഘടനാപടിയസ? മായാ. മായാ. പാ. 2 


നിരവധി വേദവേദാന്തവാക്യങ്ങള്‍ യുക്തിയുക്തം വിശകലനം 
ചെയ്തുകഴിഞ്ഞുകൂടുന്ന മഹാരഥന്മാരെപ്പോലും കീര്‍ത്തിധനാദിയില്‍ 
മോഹിപ്പിച്ച്‌ ഇ്ര്ദജാലതുല്യയായ ഈ മായ മൃഗസമന്മാരാക്കിത്തീര്‍ക്കു 
ന്നത്‌ ആശ്ചര്യമെന്നേ പറയേണ്ടു! ഇതെല്ലാം മനസ്സില്‍കണ്ടുകൊണ്ടാണ്‌ 
ഗുരുദേവന്‍ “സുകൃതികള്‍പോലുമഹോ ചുഴന്നിടുന്നു” എന്നു പ്രസ്താ 
വിച്ചിരിക്കുന്നത്‌. 


അകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം 


കൃതി അഥവാ ക്രിയ ഇല്ലാത്ത അവസ്ഥയാണ്‌ അകൃതി. ബ്രഹ്മം മാത്ര 
മാണ്കര്‍മഹരിതമായ വസ്തു. അചഞ്ചലവും അഖണ്ഡവുമായ ബോധമാണ്‌ 
ബ്രഹ്മം. ഈ ബോധത്തില്‍ വെറുതെ ഉണ്ടെന്നു തോന്നുന്ന അധ്യാരോപ 
മാണ്‌ കര്‍മം. കര്‍മമയമായ പ്രപഞ്ചത്തിന്റെ അകര്‍മമായ അധിഷ്ഠാനമാണു 
ബ്രഹ്മം. “കര്‍മപ്യസത്‌--കര്‍മം ഇല്ലാത്തതാണ്‌ എന്നു ഗുരുദേവന്‍തന്നെ ബ്രഹ്മ 
വിദ്യാ പഞ്ചകത്തില്‍ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്‌. അപ്പോള്‍ (്രഹ്മസാക്ഷാത്കാ 


ആത്മോപദശശതകം 633 





രമാണ്‌ “അകൃതി'. ഇതുതന്നെയാണ്‌ വേദാന്തപ്രസിദ്ധമായ “നൈഷ്കര്‍മ്യ 
സിദ്ധി". കര്‍മഫലത്തില്‍ സംഗം ഉപേക്ഷിക്കുന്നയാള്‍ക്ക്‌ ആത്മാവു തെളിഞ്ഞു 
നൈഷ്കര്‍മ്യസിദ്ധി കൈവരുന്നു. സ്വന്തം ശരീരമുള്‍പ്പെടെയുള്ള കര്‍മഫല 
ങ്ങള്‍ നിലനിറുത്തിക്കൊണ്ടുപോകാനുള്ള ആഗ്രഹമാണ്‌ ‘ഫലാഗ്രഹം”. ഈ 
ഫലാഗ്രഹമാണ്‌ ആത്മാനുഭവത്തിനു തടസ്സം. ഫലസംഗം വെടിയുന്നതാണു 
ത്യാഗം. ഭഗവാന്‍ ഗീതയില്‍ പറയുന്നതു നോക്കുക: 


സര്‍വകര്‍മഫലത്യാഗം 
ാഹുസ്ത്യാഗം വിചക്ഷണാഃ 


ഭഗ. ഗത. 18-2 


എല്ലാ കര്‍മഫലങ്ങളും മനസാ തൃജിക്കുന്നതിനെ സത്യദര്‍ശികള്‍ ത്യാഗ 
മെന്നു പറയുന്നു. ഇതുതന്നെയാണു സന്ന്യാസം. സന്ന്യാസിയുടെ മനസ്സു 
പ്രപഞ്ച വിഷയങ്ങളില്‍ നിസ്സംഗമായിത്തീരുന്നു. ഈ സന്ന്യാസം “അകൃതി” 
അഥവാ “നൈഷ്‌കര്‍മ്യസിദ്ധി'യെന്ന അദ്വയപ്രഹ്മ സാക്ഷാത്കാരദശയി 
ലേക്കു നയിക്കുന്നു. ഗീത ഇക്കാര്യം ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു. 


അസക്തബ്ഥദ്ധിഃഭസര്‍വ്രത്ര 
ജിതാത്മാ വിഗതസ്പ്യഹഃ 
നൈഷ്കര്‍മ്യ നപിദ്ധിം പരമാം 
സന്ത്യാസേനാധിഗച്ഛതി. 


ഭഗ. ഗത. 18-49 


ബുദ്ധി സര്‍വത്ര നിസ്സംഗതയെ പ്രാപിച്ചയാള്‍ പൂര്‍ണമായും ആഗ്രഹമ 
റ്റവനായിത്തീരുന്നു. അങ്ങനെയുള്ളയാള്‍ സകലകാമ്യകര്‍മങ്ങളും ത്യജിച്ചു 
നൈഷ്കര്‍മ്യസിദ്ധി കൈവരിക്കുന്നു. ഇതുതന്നെ മോക്ഷം അഥവാ ബ്രഹ്മ 
നിഷ്ഠ. നൈഷ്കര്‍മ്യസിദ്ധിയിലെത്തിയയാള്‍ ശരീരം കൊണ്ടു കര്‍മം 
ചെയ്താലും താന്‍ ഒന്നുംചെയ്യുന്നില്ലെന്നു സദാ അനുഭവിക്കുന്നു. ഈ കാര്യ 
ങ്ങളൊക്കെയാണു ഗുരുദേവാന്‍ “അകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം” എന്ന 
വരിയില്‍ സംഗ്രഹിച്ചിരിക്കുന്നത്‌. ഗീതയിലെ കര്‍മയോഗരഹസ്യവും ഇതു 
തന്നെയാണല്ലോ. 


4. ഏകമത്രപഖ്യാപനം 


ഇങ്ങനെ പ്രപഞ്ചസത്യവും അതിന്റെ സാക്ഷാത്കാരവും ശ്രുതിയുക്ത്യ 
നുഭവങ്ങളെ അവലംബമാക്കി സംശയാതീതമായി ചര്‍ച്ചചെയ്തശേഷം നല്‍പ്പ 
ത്തിനാലു മുതല്‍ നാല്‍പ്പത്തിയൊന്‍പതുവരെയുള്ള ആറു പദ്യങ്ങളില്‍ സകല 
മതസാരവും ഒന്നാണെന്നു പ്രഖ്യാപിക്കുകയാണു ഗുരുദേവന്‍. ശാസ്ത്രീയ 
മായ പരമസത്യം സാക്ഷാത്കരിച്ചനുഭവിക്കുന്നയാള്‍ക്കു മതമൊന്നും പ്രത്യേ 
കിച്ചില്ല. ഈ സത്യത്തെ സാക്ഷാത്കരിക്കാനുള്ള മാര്‍ഗങ്ങളാണ്‌ എല്ലാ മത 


634 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധ്യര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


ങ്ങളും. മാര്‍ഗങ്ങളെന്ന നിലയില്‍ അവയെല്ലാം സത്യത്തിന്റെ അല്‍പ്പബോധം 
മാത്രമേയുള്‍ക്കൊള്ളുന്നുള്ളൂ. ഈ അല്‍പ്പബോധമാണു കലഹങ്ങള്‍ക്കും വാദ 
ങ്ങള്‍ക്കും വഴി നല്‍കുന്നത്‌. ഇക്കാര്യമാണു നാല്‍പ്പത്തിനാലാം പദ്യത്തിലെ 
പ്രതിപാദ്യം. 


44. പമ്മതസാരവുമേകമെന്നു പാരാ- 
തുലകിലൊരാനയിലന്ധരെന്നപോലെ 
പലവിധയുക്തിപറഞ്ഞു പാമരന്മാ- 
രലവതുകണ്ടലയാതമര്‍ന്നിടേണം. 


പലമതസാരവും-എല്ലാ മതങ്ങളുടെയും പരമലക്ഷ്യമായ സത്യം; ഏക 
മെന്നു-ഒന്നാണെന്നു; പാരാതെ-വിചാരം ചെയ്തറിയാതെ; ഉലകില്‍-ഈ 
ലോകത്ത്‌; ആനയിലന്ധരെന്നപോലെ-ആനയെക്കണ്ടു തിരിച്ചെത്തിയ കുരു 
ടന്മാരെപ്പോലെ; പലവിധയുക്തിപറഞ്ഞ്‌- പലതരം വാദങ്ങളുന്നയിച്ച്‌; പാമര 
ന്മാര്‍-ശാസ്ത്രീയസത്യം വിചാരം ചെയ്തറിയാന്‍ കഴിയാത്ത മന്ദബുദ്ധികള്‍; 
അലവതുകണ്ട്‌ -സംശയാലുക്കളായി ഉഴലുന്നതുകണ്ട്‌; അലയാതമര്‍ന്നി 
ടേണം-ഉഴലാതെ ശാന്തമായി സത്യം തിരയണം. 


എല്ലാ മതങ്ങളുടെയും പരമലക്ഷ്യമായ സത്യം ഒന്നാണെന്നു വിചാരം 
ചെയ്തറിയാതെ ഈലോകത്ത്‌ ആനയെ കണ്ടുതിരിച്ചെത്തിയ കുരുടുന്മാരെ 
പ്പോലെ പലതരം വാദങ്ങളുന്നയിച്ചു ശാസ്ത്രീയസത്യം വിചാരം ചെയ്തറി 
യാന്‍ കഴിയാത്ത മന്ദബുദ്ധികള്‍ സംശയാലുക്കളായി ഉഴലുന്നതുകണ്ട്‌ ഉഴ 
ലാതെ ശാന്തമായി സത്യം തിരയണം. 


പ്ലമതസാരവുമേകം 


സത്യം ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടുണ്ട്‌. ശാസ്ത്രീയമായി സത്യം 
ചര്‍ച്ച ചെയ്തുറപ്പിക്കുന്ന ശാസ്ര്രമാണു വേദാന്തം. ഇവിടെ അന്ധമായ വിശ്വാ 
സത്തിന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. ബോദ്ധ്യപ്പെട്ടവര്‍ ചിരകാലമായി ഈ 
സത്യം പരീക്ഷിച്ചുറപ്പിച്ചിട്ടുമുണ്ട. അവനവനില്‍ സദാ ഞാനുണ്ട്‌, ഞാനുണ്ട്‌, 
എന്നിങ്ങനെ ഉണ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബോധാംശത്തെ പിന്‍ 
തുടര്‍ന്നന്വേഷിച്ചാല്‍ തെളിയുന്ന അഖണ്ഡബോധം തന്നെയാണു ജഗത്സത്യം. 
ഇവിടെയെത്തിയാലേ സത്യാന്വേഷണം അവസാനിക്കു. ഈ അദ്വൈതസ 
തൃത്തെയാണ്‌ എല്ലാ മതങ്ങളും തിരയുന്നത്‌. ഇഷ്ടദേവന്മാരും ഉപാസന 
കളും വിവിധ മതങ്ങളിലെ അനുഷ്ഠാനഭേദങ്ങളും ഈ ആത്മസത്യം കണ്ടെ 
ത്താനുള്ള ഉപായങ്ങള്‍ മാത്രമാണ്‌. അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും 
പരമമായി സ്നേഹിക്കുന്നതും ഈ ആത്മസത്യത്തെയാണ്‌. “പലമതസാര 
വുമേക്‌ മെന്ന പ്രസ്താവനയിലൂടെ ഇക്കാര്യമാണു ഗുരുദേവന്‍ അര്‍ഥമാക്കി 
യിരിക്കുന്നത്‌. 


ആനയിലന്ധരെന്നപോലെ 


യുക്തിക്കു തെളിയുന്ന ശാസ്ത്രസത്യം പോലും സ്വയം പരിക്ഷിച്ചുറപ്പി 
ക്കുമ്പോള്‍ മാത്രമേ അനുഭവം പൂര്‍ണമാവു. ഈ പൂര്‍ണാനുഭവത്തിലെ 


ആമത്മാപദേശശതകം 635 


ത്താതെ അല്‍പ്പദര്‍ശനങ്ങളെ ആസ്പദമാക്കി കലഹിക്കുന്നവരാണ്‌ അന്ധ 
രായ മതാനുയായികള്‍. അവര്‍ ആനയെക്കണ്ടു തിരിച്ചെത്തിയ കരുടുന്മാരെ 
പ്പോലെയാണ്‌. ആനയുടെ കാലും ചെവിയും ഒക്കെ തപ്പിനോക്കി ആന തൂണു 
പോലെയാണ്‌; ആന മുറം പോലെയാണ്‌ എന്ന തീരുമാനങ്ങളുമായി കുരുട 
ന്മാര്‍ തിരിച്ചെത്തുകയാണ്‌. ഇവര്‍ ഒരു മിച്ചുചേര്‍ന്ന്‌ ആനയെക്കുറിച്ചൊരു 
ചര്‍ച്ച നടത്തി ആനയുടെ സ്വരൂപം തീരുമാനിക്കാന്‍ പുറപ്പെട്ടാല്‍ ഒരിക്കലും 
യാഥാര്‍ഥ്യം തെളിയുകയില്ലെന്നു തീര്‍ച്ചയാണല്ലോ. അതുകൊണ്ടാണു സത്യാ 
നുഭവത്തെ സംബന്ധിച്ചിടത്തോളം പൂര്‍ണാനുഭവം നേടിയ ഗുരുവിന്റെ ഉപ 
ദേശം അത്യന്താപേക്ഷിതമാണെന്നു വേദാന്തം ശഠിക്കുന്നത്‌. അതുകൊണ്ട്‌ 
ധീരനായ ഒരു സത്യാന്വേഷി തനിക്കാത്മതത്ത്വം വ്യക്തമായി തെളിയുന്ന 
തുവരെ ശാസ്ത്രത്തെയും ഗുരുവിനെയും അവലംബമാക്കി മുന്നോട്ടു പോകേ 
ണ്ടതാണ്‌. സ്വാര്‍ഥതല്‍പ്പരരായ അല്‍പ്പബുദ്ധികളുടെ കയ്യില്‍ ചെന്നുപെട്ട 
പോകാതെ സുക്ഷിക്കേണ്ടതുമാണ്‌. 


അവനവന്റെ പൂര്‍ണരഹസ്യം വ്യക്തമായി കണ്ടെത്തുന്നതാണു സത്യ 
സാക്ഷാത്കാരം. അതറിഞ്ഞാല്‍ നിലനില്‍പ്പിന്റെ ആകെ രഹസ്യം അതോടെ 
മറ മാറിത്തെളിയും. ഇതു ധരിക്കാതെ പരസ്പരം അന്ത്യതീരുമാനം കാണാതെ 
വാദിച്ചുകൊണ്ടിരിക്കുന്നതു കണ്ടാല്‍ അവര്‍ സത്യത്തെ അറിയുന്നവരല്ലെന്ന്‌ 
അപ്പോള്‍തന്നെ തീരുമാനിക്കാം. സംശയാലുക്കളെല്ലാം മായയുടെ പിടിയില്‍ 
പെട്ടുഴലുന്നവരാണെന്നറിയുന്നതു നന്ന്‌. ഇക്കാര്യമാണു ഗുരുദേവന്‍ നാല്‍പ്പ 
ത്തഞ്ചാം പദ്യത്തില്‍ വെളിപ്പെടുത്തുന്നത്‌. 


45. ഒരുമതമന്യനുനിന്ദ്യമൊന്നിലോതും 
കരുവപരന്റെ കണക്കിനുനമാകും; 
ധരയിലിതിന്റെ രഹസ്യമൊന്നുതാനെ- 
ന്നറിവളവും ശ്രമമെന്നറിഞ്ഞിടേണം. 
ഒരുമതം-ഒരു സത്യാന്വേഷണമാര്‍ഗം; അന്യനു-അതംഗീകരിക്കാത്ത 
യാളിനു; നിന്ദ്യം-ദോഷയുക്തമായി തോന്നുന്നു; ഒന്നിലോതും കരു-ഒന്നില്‍ 
വിവരിക്കുന്ന സത്യം; അപരന്റെ കണക്കിന്‌-അന്യ മതാനുയായിയുടെ 
ദൃഷ്ടിക്ക്‌; ഈനമാകും-അപൂര്‍ണമായി തോന്നും; ധരയില്‍-ഈ ലോകത്ത്‌; 
ഇതിന്റെ രഹസ്യം-ഈ അഭിപ്രായഭേദങ്ങളുടെയൊക്കെ രഹസ്യം; ഒന്നു 
താന്‍-സ്വസ്വരൂപമായ അദ്വൈതാത്മസത്യം അറിയായ്കയാണെന്ന്‌; 
അറിവളവും-ധരിക്കുന്നതുവരെ; ശ്രമമെന്നറിഞ്ഞിടേണം-മറ്റെല്ലാം അല്‍പ്പദര്‍ശ 
നങ്ങളായ ഭ്രമാണെന്നോര്‍ക്കേണ്ടതാണ്‌. 
ഒരു സത്യാന്വേഷണമാര്‍ഗം അതംഗീകരിക്കാത്തയാളിനുദോഷയുക്ത 
മായിതോന്നുന്നു. ഒന്നില്‍ വിവരിക്കുന്ന സത്യം അന്യമതാനുയായിയുടെ 
ദൃഷ്ടിക്കു അപൂര്‍ണമായി തോന്നും. ഈ ലോകത്ത്‌ ഈ അഭിപ്രായഭേദങ്ങ 
ളുടെയൊക്കെ രഹസ്യം സ്വസ്വരൂപമായ അദ്വൈതാത്മസത്യം അറിയായ്ക 
യാണെന്നു ധരിക്കുന്നതുവരെ മറ്റെല്ലാം അല്‍പ്പദര്‍ശനങ്ങളായ ഭ്രമമാണെ 
ന്നോര്‍ക്കേണ്ടതാണ്‌. 


636 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





ഇതിന്റെ രഹസ്യമൊന്നുതാന്‍ 


പരമസത്യം പുറമേ അന്വേഷിക്കുന്നതുകൊണ്ട്‌ ഒരിക്കലും തെളിയുക 
യില്ല. അവനവന്റെ ഉള്ളിലാണു സത്യം ആദ്യം കണ്ടെത്തേണ്ടത്‌. മതാനുയാ 
യികളില്‍ തന്നെ മിക്കവാറും പേര്‍ക്കീ സത്യാന്വേഷണരഹസ്യമറിഞ്ഞികുൂ 
ടാ. അതുകൊണ്ടു പുറമേ ഉണ്ടെന്നുകരുതുന്ന ഏതെങ്കിലും അല്‍പ്പദര്‍ശന 
ങ്ങളെ സത്യമെന്നു ഭ്രമിച്ചാഞവര്‍ വാദകോലാഹലങ്ങള്‍ നടത്തുന്നത്‌. സത്യം 
പലതുണ്ടാകാന്‍ പറ്റുകില്ലല്ലോ. വാസ്തവമിതാണെങ്കില്‍ വാദങ്ങളും സംശ 
യങ്ങളും എന്താണു വ്യക്തമാക്കുന്നത്‌? വാദിക്കുന്നവരും സംശയിക്കുന്നവരും 
ഇനിയും പൂര്‍ണസത്യം കണ്ടെത്തിയിട്ടില്ലെന്നു തന്നെയാണ്‌. പൂര്‍ണമായ 
സത്യം അനുഭവിച്ചറിഞ്ഞവര്‍ക്കു ഒന്നിലും സംശയമോ ആരോടും നിന്ദയോ 
ഇല്ല. ഉണ്ടായി മറയുന്ന പ്രപഞ്ചനാമരുപങ്ങള്‍ക്ക്‌ ഉണ്ടാകാനും തിരിച്ച്‌ മറ 
യാനും ഇടമരുളുന്ന വസ്തുവാണു സത്യം. അതുണ്ടായതോ മറയുന്നതോ 
ആകാന്‍ പറ്റില്ല. അതുകൊണ്ടാണതു സത്യമെന്നു വ്യവഹരിക്കപ്പെടുന്നത്‌. 
അങ്ങനെയുള്ള സത്യം ഒന്നിലധികമുണ്ടാകാന്‍ വയ്യ. ഒന്നിലധികമുണ്ടെന്നു 
വന്നാല്‍ അവയ്ക്കു വേര്‍പെട്ടു നില്‍ക്കാനിടമരുളുന്ന മൂന്നാമതൊരു 
സത്യത്തെ വീണ്ടും തിരയേണ്ടിവരും. രണ്ടു സത്യത്തിന്‌ ഒന്നിച്ചൊരിടത്തു 
നില്‍ക്കാന്‍ പറ്റുകയില്ലല്ലോ. ഇത്തരം യുക്തിചിന്തയുടെ പശ്ചാത്തലത്തിലാണു 
ഭാരതീയ സത്യാന്വേഷികള്‍ അന്തര്‍മുഖമായി സത്യം തിരഞ്ഞത്‌. ക്രമേണ 
പ്രപഞ്ചനാമരൂപസങ്കല്‍പ്പങ്ങളെല്ലാമൊടുങ്ങി അഖണ്ഡാദ്വയബോധസത്യം 
സൂുര്യതുല്യം അവര്‍ക്കു തെളിയുകയും ചെയ്തു. ആ സത്യാനുഭവത്തില്‍ 
രണ്ടിന്റെ കാഴ്ച പൂര്‍ണമായും അവസാനിക്കുന്നതുകൊണ്ട്‌ പിന്നെ അന്വേ 
ഷണത്തിനോ സംശയത്തിനോ ലേശംപോലും ഇടമില്ലെന്നു കണ്ടു ദുഃഖം 
അവിടെ പൂര്‍ണമായി അവസാനിക്കുന്നതായും ബോദ്ധ്യപ്പെട്ടു. രണ്ടുണ്ടെങ്കി 
ലല്ലേ ഭയത്തിനും ദുഃഖത്തിനും പ്രസക്തിയുള്ളു. ഈ അദ്വയസത്യം തെളി 
ഞ്ഞതോടെ പലതായിക്കാണപ്പെടുന്നതെല്ലാം അതിന്റെ അപൂര്‍ണദര്‍ശന 
ത്തില്‍ ഉണ്ടെന്നുതോന്നുന്ന വെറും കാഴ്ചകളാണെന്നു തെളിഞ്ഞു. മതങ്ങ 
ളെല്ലാം ഈ സത്യത്തിലെത്താനുള്ള വിഭിന്നമാര്‍ഗങ്ങളാണ്‌. അറിഞ്ഞോ അറി 
യാതെയോ എല്ലാവരും തിരയുന്നതീ സത്യത്തെയാണ്‌. പൂര്‍ണസത്യം കണ്ട 
വര്‍ക്കാരോടും കലഹമില്ല; വാദമില്ല. ഈ സത്യം ധരിക്കാന്‍ കഴിഞ്ഞാല്‍ 
പിന്നെ മതങ്ങളൊന്നും പരസ്പരം കലഹിക്കേണ്ടിവരില്ല. അദ്വൈതസത്യം 
സാക്ഷാത്കരിച്ചറിഞ്ഞ ഗാഡപാദാചാര്യര്‍ മാണ്ഡുക്യകാരികയില്‍ പ്രഖ്യാ 
പിക്കുന്നതു നോക്കുക:- 


അദ്വൈതംപരമാരീഥോഹി 

ദ്ദൈതംതത്ഭേദതുഷ്യതേ 

തേഷാമുഭയഥാഭെദ്വതം 

തൈരയംന വിരുദ്ധ്യതേ. മാണ്ഡു. കാ. 3-18 


“അദ്വൈതബോധമാണു സത്യം. സകല ദ്വൈതമതങ്ങളും ആ സത്യ 
ത്തിലെ അപൂര്‍ണങ്ങളായ ഭിന്നഭാവങ്ങള്‍ മാത്രമാണ്‌. അതുകൊണ്ടുതന്നെ 


ആത്മോപദദശശതകം 637 


മതങ്ങളെല്ലാം മാര്‍ഗങ്ങള്‍ മാത്രമാണെന്നു സിദ്ധം. അദ്വൈതസത്യം കണ്ടെ 
ത്താവര്‍ക്കു സത്യവും അസത്യവും മാര്‍ഗവും ലക്ഷ്യവും എല്ലാം ദ്വൈതം 
തന്നെ. അവര്‍ നില്‍ക്കുന്ന ഇടങ്ങളെല്ലാം കടന്നു പോന്നയാളാണ്‌ അദ്വൈ 
തി. അതുകൊണ്ട്‌ അദ്വൈത സത്യദര്‍ശിക്ക്‌ അവരോടു മാത്സര്യഭാവമശേഷ 
മില്ല; ശ്രമത്തില്‍ പെട്ടുഴലുന്ന അവര്‍ക്കു ശാന്തമായി സത്യം തെളിച്ചു കൊടു 
ക്കാന്‍ മാത്രമേ ഒരു സത്യദര്‍ശി ആഗ്രഹിക്കുന്നുള്ളൂ. അദ്വൈതസത്യം പൂര്‍ണ 
മായി അനുഭവിച്ചറിഞ്ഞു ജീവന്മുക്തനായി ദേഹയാത്ര നിര്‍വഹിച്ച ഗുരുദേ 
വന്റെ ലക്ഷ്യവും അതൊന്നുമാത്രമായിരുന്നു എന്നു കാണേണ്ടതാണ്‌. 


പരമസത്യം യുദ്ധങ്ങള്‍ കൊണ്ടോ വാദകോലാഹലങ്ങള്‍ കൊണ്ടോ 
തെളിച്ചെടുക്കേണ്ടതല്ല. അതു ശ്രവണമനനധ്യാനാദി സാധനാമാര്‍ഗങ്ങളിലൂടെ 
ചിത്തശുദ്ധി നേടി സാക്ഷാത്കരിച്ചനുഭവിക്കാനുള്ളതാണ്‌. വാദകോലാഹ 
ലങ്ങളും യുദ്ധങ്ങളും ഒരിക്കലും അവസാനിക്കുകയില്ല. ഇക്കാര്യം ഗുരുദേ 
വന്‍ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു. 


46. പൊരുതുജയിപ്പതസാദ്ധ്യമൊന്നിനോടൊ- 
ന്നൊരുമതവും പൊരുതാലൊടുങ്ങുവീല; 
പരമതവാദിയിതോര്‍ത്തിടാതെ പാഴേ 
പൊരുതുപൊലിഞ്ഞിടുമെന്നബുദ്ധിവേണം. 
ഒന്നിനോടൊന്ന്‌-ഒരുമതം മറ്റൊരുമതത്തോട്‌; പൊരുതുജയിപ്പത്‌-യുദ്ധം 
ചെയ്തു വിജയം നേടാമെന്നു കരുതുന്നത്‌; അസാദ്ധ്യം-ഒരിക്കലും പ്രായോ 
ഗികമല്ല. ഒരുമതവും-ഒരുമതത്തെയും; പൊരുതാലൊടുങ്ങുവീല-യുദ്ധം 
ചെയ്തു നശിപ്പിക്കാമെന്നു കരുതേണ്ട; പരമതവാദി-അന്യമതത്തെ നിന്ദിക്കു 
ന്നയാള്‍; ഇതോര്‍ത്തിടാതെ-ഈ നിയമം ധരിക്കാതെ; പൊരുതുപൊലി 
ഞ്ഞിടും-യുദ്ധത്തിനിറങ്ങിയാല്‍ സ്വയം പതിച്ചുനശിക്കും; എന്ന ബുദ്ധി 
വേണം-എന്ന വിവേകം ഉണ്ടാകേണ്ടതാണ്‌ 
ഒരു മതം മറ്റൊരു മതത്തോടു യുദ്ധംചെയ്തു വിജയം നേടാമെന്നു 
കരുതുന്നത്‌ ഒരിക്കലും പ്രായോഗികമല്ല. ഒരു മതത്തെയും യുദ്ധം ചെയ്തു 
നശിപ്പിക്കാമെന്നു കരുതേണ്ട. അന്യമതത്തെ നിന്ദിക്കുന്നയാള്‍ ഈ നിയമം 
ധരിക്കാതെ യുദ്ധത്തിനിറങ്ങിയാല്‍ സ്വയം പതിച്ചു നശിക്കുമെന്ന വിവേകം 
ഉണ്ടാകേണ്ടതാണ്‌. 


പൊരുതുപൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം 


ഒന്നിനോടു മറ്റൊന്നു പൊരുതി വിജയം നേടുക ഒരിക്കലും സാദ്ധ്യ 
മല്ല. വാദകോലാഹലം കൊണ്ടോ യുദ്ധം കൊണ്ടോ ഒരുമതത്തെയും നശി 
പ്പിക്കാന്‍ പറ്റുകില്ല. ഈ സത്യം ധരിക്കാതെ പരമതങ്ങളോടു വഴക്കും വാദ 
വുമായി പുറപ്പെടുന്നവര്‍ വിദ്വേഷമാത്സര്യങ്ങളില്‍ പെട്ടു സ്വയം പതിച്ചു നശി 
ക്കുകയായിരിക്കും ഫലമെന്നു നല്ല പോലെ ഓര്‍ക്കേണ്ടതാണ്‌. മനുഷ്യചരി 
ര്രത്തില്‍ ആരംഭം മുതല്‍ തന്നെ മതത്തിനുവേണ്ടിയുള്ള കുരിശുയുദ്ധങ്ങള്‍ 
നടന്നിട്ടുള്ളതായി കാണുന്നു. മതത്തിനുവേണ്ടി അനേകം പേരെ കൊന്നിട്ടു 


638 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സമന്ധ്ുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


ണ്ട്‌. രക്തപ്പുഴകള്‍ ഒഴുക്കിയിട്ടുണ്ട്‌. എന്നാല്‍ ഏതെങ്കിലും മതം ഇതുകൊണ്ടു 
പരമമായി വിജയിക്കുകയോ മറ്റേതെങ്കിലും മതം ഇതുകൊണ്ട്‌ പൂര്‍ണമായി 
പരാജയപ്പെടുകയോ ചെയ്തതായി കാണുന്നില്ല. നേരേമറിച്ച്‌ പരമസ 
ത്യമെന്തെന്നറിയാതെ നടത്തുന്ന ഇത്തരം മനുഷ്യക്കുരുതികള്‍ ചിന്താശീല 
ന്മാരുടെയുള്ളില്‍ ഈശ്വരനോടും സത്യത്തോടും വെറുപ്പുണ്ടാക്കാന്‍ മാത്രമേ 
ഉപകരിച്ചിട്ടുള്ളു. അതുകൊണ്ടാണ്‌ ആധുനികകാലത്ത്‌ “മതം ഒരു മയക്കുമ 
രുന്നാ"ണെന്നു കുറേപ്പേര്‍ ചിന്തിക്കാനിടയായത്‌. മതത്തിന്റെ പേരില്‍ നട 
ക്കുന്ന വൈകൃതങ്ങള്‍ കണ്ടാല്‍ പെട്ടെന്നാരും അങ്ങനെ ചിന്തിച്ചുപോകുന്ന 
തില്‍ അസാംഗത്യമില്ല. എല്ലാ മതങ്ങളും മാര്‍ഗങ്ങള്‍ മാത്രമാണ്‌. മതത്തിന്റെ 
ചടങ്ങുകളായി ഉപരിതലത്തില്‍ കാണപ്പെടുന്ന ആചാരങ്ങളും ഇഷ്ടദേവ 
ന്മാരുമാണു പലപ്പോഴും മതകലഹങ്ങള്‍ക്കു രൂപം നല്‍കുന്നത്‌. ഇവയെല്ലാം 
ചിത്ത ശുദ്ധിക്കും ഏകാഗ്രതയ്ക്കുമുള്ള ഉപായങ്ങള്‍ മാത്രമാണ്‌. ശുദ്ധമായി 
ഏകാഗ്രപ്പെടുന്ന ഹൃദയത്തില്‍ ബോധ സ്വരൂപനായ ആത്മാവു തെളിയും. 
ഈ ആത്മാവാണു സത്യം. ഇതറിയുന്നയാള്‍ക്ക്‌ എല്ലാ മതങ്ങളും ആദരണീ 
യങ്ങളാണ്‌. വിദ്വേഷവും മാത്സര്യവും ശ്രതുത്വവും സത്യത്തിന്റെ മാര്‍ഗമല്ല. 
അവ ചിത്തത്തെ അശുദ്ധമാക്കി സത്യത്തെ കൂടുതല്‍ മറച്ചുകളയുകയേയു 
ള്ളു. ഏതെങ്കിലും മതത്തില്‍ എത്ര ദ്യഡ്ദമായ വിശ്വാസമുണ്ടായാലും മദമാ 
ത്സര്യാദി ആസുരസമ്പത്തു വളര്‍ത്തുന്നവര്‍ ഈശ്വരനില്‍നിന്നും അകന്നു 
പതിച്ചു പോവുകയേയുള്ളൂ. മതകലഹങ്ങള്‍ ഇളക്കിവിടുന്നവര്‍ ഇക്കാര്യം 
നല്ലവണ്ണം ഓര്‍ക്കണം. ആദ്യം അവര്‍തന്നെ സ്വയംപതിക്കും. തുടര്‍ന്ന്‌ അനു 
യായികളെ പതിപ്പിക്കുകയും ചെയ്യും. സഹജീവികളെ കുരുതികൊടുക്കാനും 
രക്തപ്പുഴയൊഴുക്കാനുമാണ്‌ ഈശ്വരാന്വേഷണമെങ്കില്‍ ആ മതവും ഈശ്വ 
രനും ചിന്താശക്തിയുള്ളവര്‍ക്ക്‌ അംഗീകാര്യമാവുകയില്ല. സ്നേഹവും കാരു 
ണ്യവും സമഭാവനയുമാണു സത്യമാര്‍ഗം. ഈ ഗുണങ്ങള്‍ അംഗീകരിക്കുന്ന 
വ്യക്തി സ്വയം അതിവേഗം സത്യത്തോടടുക്കും. അയാള്‍ക്കു മാത്രമേ അനു 
യായികളെയും ഈശ്വരനോടടുപ്പിക്കാന്‍ കഴിയു. ഈ ഗുണങ്ങള്‍ സ്വയം ജീവി 
തത്തില്‍ പരീക്ഷിച്ചു പൂര്‍ണസത്യം അനുഭവച്ചിറിഞ്ഞയാളാണു ഗുരുദേവന്‍. 
അതുകൊണ്ടാണു പരമതവാദം ഉപേക്ഷിക്കാന്‍ അദ്ദേഹം ആവശ്യപ്പെടുന്നത്‌. 
“മതമേതായാലും മനുഷ്യന്‍ നന്നായാല്‍ മതി” എന്ന സുപ്രസിദ്ധമായ ഗുരു 
ദേവവാക്യം ഈ പശ്ചാത്തലത്തില്‍ ചിന്തിച്ചറിയേണ്ടതാണ്‌. 


ഏകമതം സാധിക്കുകയാണ്‌ എല്ലാവരുടെയും ലക്ഷ്യം. സത്യം ഒന്നേ 
യുള്ളൂ. പലതുണ്ടാവാന്‍ ഒക്കുകയില്ല. ആ സത്യം അറിഞ്ഞയാളിന്‌ ഒരിക്കലും 
മതഭേദമില്ല. അദ്ദേഹത്തിന്‌ ആരോടും വാദവുമില്ല. ഇക്കാര്യമാണടുത്ത പദ്യ 
ത്തിലെ പ്രതിപാദ്യം. 


47. ഒരുമതമാകുവതിന്നുരപ്പതെല്ലാ- 
വരുമിതുവാദികളാരുമോര്‍ക്കുവീല; 
പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാ- 
രറിയുമിതിന്റെ രഹസ്യമിങ്ങശേഷം. 


ആത്മോപദേശശതകം 639 
ഒരുമതമാകുവതിന്ന്‌- മറ്റെല്ലാവരും തന്റെ മതത്തില്‍ ചേര്‍ന്നു ലോക 
ത്തെമ്പാടും സ്വമതം അംഗീകരിക്കപ്പെടാനാണ്‌; ഉരപ്പതെല്ലാവരും-എല്ലാവരും 
വാദങ്ങളിലേര്‍പ്പെടുന്നത്‌; ഇതു-ഈ ലക്ഷ്യം; വാദികളാരും-വാദത്തിലേര്‍പ്പെ 
ടുന്നവരാരും; ഓര്‍ക്കുവീല- ചിന്തിച്ചറിയുന്നില്ല; പരമതവാദമൊഴിഞ്ഞ-അന്യ 
രുമായി അഭിപ്രായ വൃത്യാസം തീരെയില്ലാത്ത; പണ്ഡിതന്മാര്‍-്രഹ്മനിഷ്ഠ 
ന്മാര്‍; ഇങ്ങ്‌-ഈ ലോകത്ത്‌; ഇതിന്റെ രഹസ്യം-ഈ നിരര്‍ഥവാദത്തിന്റെ 
രഹസ്യം; അശേഷം അറിയും-പൂര്‍ണമായി ഗ്രഹിക്കുന്നു. 
മറ്റെല്ലാവരും തന്റെ മതത്തില്‍ ചേര്‍ന്ന്‌ ലോകമെമ്പാടും സ്വമതം അംഗീ 
കരിക്കപ്പെടാനാണ്‌ എല്ലാവരും വാദങ്ങളിലേര്‍പ്പെടുന്നത്‌. ഈ ലക്ഷ്യം വാദ 
ത്തിലേര്‍പ്പെടുന്നവരാരും ചിന്തിച്ചറിയുന്നില്ല. അന്യരുമായി അഭിപ്രായവ്യ 
ത്യാസം തീരെയില്ലാത്ത ്രഹ്മനിഷ്ഠന്മാര്‍ ഈ ലോകത്ത്‌ ഈ നിരര്‍ഥവാദ 
ത്തിന്റെ രഹസ്യം പൂര്‍ണമായി ഗ്രഹിക്കുന്നു. 


ഒരുമതമാകുവതിന്നുരപ്പതെല്ലാവരും 

നിലനില്‍പ്പിന്റെ സത്യം ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു 
മതം ഉപനിഷന്മതമാണ്‌. അതിനുതെളിവ്‌ അത്‌ അന്ധമായ വിശ്വാസത്തില്‍ 
അധിഷ്ഠിത മല്ലെന്നുള്ളതുതന്നെ. ശാസ്ര്രീയമായ ചിന്തയുടെയും 
തുടര്‍ന്നുള്ള പരീക്ഷണത്തില്‍ തെളിയുന്ന അനുഭവത്തിന്റെയും അടിത്തറ 
യിലാണ്‌ ഉപനിഷന്മതം രൂപംകൊണ്ടിട്ടുള്ളത്‌. മറ്റു മതങ്ങളെല്ലാം വേണ്ട 
വണ്ണം അറിഞ്ഞനുഷ്ഠിച്ചാല്‍ ഉപനിഷത്ത്‌ സത്യമായ ബ്രഹ്മത്തെ സാക്ഷാ 
ത്കിരക്കാനുള്ള മാര്‍ഗങ്ങളായി അംഗീകരിക്കപ്പെടാവുന്നതാണ്‌. പരമാര്‍ഥ 
ത്തില്‍ എല്ലാ മതങ്ങള്‍ക്കും അംഗീകരിക്കാവുന്ന ശാസ്ത്രീയമായ അടിത്തറ 
ഉപനിഷത്തുക്കളില്‍ കണ്ടെത്താന്‍ കഴിയും. അതുകൊണ്ടാണ്‌ അവ പഠി 
ക്കാന്‍ ഭാഗ്യം ലഭിച്ചിട്ടുള്ള പാശ്ചാത്യ പണ്ഡിതന്മാര്‍പോലും ഇതിനപ്പുറം 
സത്യമില്ലെന്നു ഗ്രഖ്യാപിച്ചിട്ടുള്ളത്‌. അവനവന്റെമതം ലോകം മുഴുവന്‍ 
അംഗീകരിക്കണമെന്നാണ്‌ എല്ലാവരുടെയും താല്‍പ്പര്യം. പക്ഷെ അന്ധമായ 
വിശ്വാസത്തില്‍ മാ്രം അധിഷ്ഠിതമായ ഒരു മതം ലോകത്തിനുമുഴുവന്‍ 
എങ്ങനെ അംഗീകാര്യമാകും? അപ്പോള്‍ സത്യമറിയാന്‍ കൊതിക്കുന്നയാള്‍ 
തുറന്ന മനസ്സോടെ ഏതു മതത്തെയും സമീപിക്കേണ്ടതാണ്‌. മുന്‍കൂട്ടി 
യുള്ള അന്ധമായ തീരുമാനമാണ്‌ സത്യാനുഭവത്തിനുള്ള ഏറ്റവും വലിയ 
തടസ്സം. അവനവന്റെ മതം അന്ധമായി വിശ്വസിക്കുന്ന മതാനുയായികള്‍ 
ഒരുമിച്ചു കൂടി വാദിച്ചതുകൊണ്ട്‌ ഒരു തീരുമാനത്തിലും എത്താന്‍ കഴികയി 
ല്ലല്ലോ. അപ്പോള്‍ ശാസ്ത്രീയമായി തെളിഞ്ഞാല്‍ എവിടെ നിന്നായാലും 
സത്യം അംഗീകരിക്കാമെന്ന സന്മനസോടെ വേണം ചര്‍ച്ചയ്ക്കൊരുമ്പെ 
ടാന്‍. പൂര്‍ണമായും ഈ സ്വാതന്ത്രയമനുവദിക്കുന്ന സത്യദര്‍ശനമാണുപനി 
ഷത്ത്‌ പ്രസിദ്ധമായ ബ്രഹ്മവിദ്യ. ബോധ്യപ്പെട്ടില്ലെങ്കില്‍ അംഗീകരിക്കരുതെ 
ന്നുകൂടി വേദാന്തശാസ്ത്രത്തിനഭിര്രായമുണ്ട്‌. അര്‍ജുനനു വേദാന്ത 
ശാസ്ത്രം മുഴുവനുപദേശിച്ചശേഷം ഗീതയില്‍ ഭഗവാന്‍ പറയുന്നതു 
നോക്കുക: 


640 ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


ഇതിഭത ജ്ഞാനമാഖ്യാതം 

ഗൃഹ്യാത്ശുഹ്യതരം മയാ 

വിമ്യശ്യൈതദശേഷേണ 

യദ്ഥച്ഛസി തഥാ കുരു. ഭഗ. ഗീത. 18-63 


“ഇങ്ങനെ അത്യന്തം രഹസ്യമായ സത്യം ഞാന്‍ നിനക്കു പറഞ്ഞുതന്നി 
രിക്കുന്നു. ഇതിനെ പൂര്‍ണമായി നിരൂപണം ചെയ്തറിയു. എന്നിട്ട്‌ എന്താണോ 
നിന്റെ ഇഷ്ടം അതുപോലെ ചെയ്തുകൊള്ളൂ”. ലോകമെമ്പാടും സത്യം തെളി 
യണമെങ്കില്‍ ഈ വിചാരസ്വാതന്ത്യം ആരും ആര്‍ക്കും അനുവദിച്ചു കൊടു 
ക്കേണ്ടതാണ്‌. പക്ഷെ വാദിക്കുന്നവരാരും ഇക്കാര്യം കണക്കിലെടുക്കുന്നില്ല 
ഇതറിഞ്ഞുകൊണ്ടാണു ഗുരുദേവന്‍ മതസമമ്പയം സാധിക്കാനായി ആയിര 
ത്തിത്തൊള്ളായിരത്തി ഇരുപത്തിനാലില്‍ ആലുവയില്‍ ഒരു സര്‍വമതസമ്മേ 
ളനം സംഘടിപ്പിച്ചത്‌. “വാദിക്കാനും ജയിക്കാനുമല്ല; അറിയാനും അറിയി 
ക്കാനുമാണ്‌' എന്നു സമ്മേളനപ്പന്തലിന്റെ മുഖപ്പില്‍ എഴുതിവയ്ക്കുകയും 
ചെയ്തു. തുറന്ന മനസ്സോടെ മതാനുയായികള്‍ ഒരിടത്തിരുന്നു ചര്‍ച്ച ചെയ്യു 
മെങ്കില്‍ വേദാന്തശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള അഖണ്ഡബോധസത്യം സത്യ 
മായംഗീകരിക്കപ്പെടുകയുംമതങ്ങളെല്ലാം ആ സത്യ സാക്ഷാത്കരിക്കാനുള്ള 
മാര്‍ഗങ്ങളാണെന്നറിഞ്ഞു സമനമ്പയപ്പെടുകയും ചെയ്യും. ഈ വസ്തുതയാണു 
ശ്ലോകത്തിലെ ആദ്യത്തെ രണ്ടു വരികളില്‍ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാര്‍ 


അഖണ്ഡബോധസത്യം സാക്ഷാത്കരിച്ച ബ്രഹ്മനിഷ്ഠന്മാര്‍ക്ക്‌ എല്ലാ 
മതങ്ങളും അറിഞ്ഞനുഷ്ഠിച്ചാല്‍ ആ സാക്ഷാത്കാരത്തിലേയ്ക്കു നയി 
ക്കുന്ന ഉപായങ്ങളാണ്‌. ഇഷ്ടദേവസങ്കല്‍പ്പങ്ങളെല്ലാം മനസ്സിനേകാഗ്രപ്പെടാ 
നുള്ള പ്രതീകങ്ങളാണ്‌. അപ്പോള്‍ രാമനും കൃഷ്ണനും ശിവനും പോലെ 
തന്നെ ക്രിസ്തുവും നബിയും ബുദ്ധനുമെല്ലാം സത്യസാക്ഷാല്‍ക്കാരത്തി 
നുള്ള മാധ്യമങ്ങളാകുന്നത്‌ അത്യന്തം ശാസ്ത്രീയം തന്നെയാണ്‌. ആധുനിക 
ഗുരുക്കന്മാരുടെ രൂപമോ പുതിയ ദേവസങ്കല്‍പ്പമോ അംഗീകരിക്കപ്പെട്ടാലും 
ഒരു വിരോധവുമില്ല. പരമസത്യം ബോധസ്വരൂപമായ അവനവന്റെ ആത്മാ 
വാണ്‌. ഇക്കാര്യം അറിഞ്ഞു കൊണ്ട്‌ അവിടെ മനസ്സിനേകാഗ്രപ്പെടാന്‍ ദിവ്യ 
മായ ഏതു പ്രതീകം അംഗീകരിച്ചാലും എന്താണു ദോഷം? ഇതു പോലെ 
മതപരങ്ങളായ ചടങ്ങുകളെല്ലാം ചിത്തം ശുദ്ധീകരിക്കാനാണ്‌. ഇതറിഞ്ഞു 
കൊണ്ട്‌ പുതിയ പുതിയ ചടങ്ങുകള്‍ തന്നെ അംഗീകരിച്ചാലും എന്തുദോഷ 
മാണുവരാനുള്ളത്‌? ഇവിടെ പരസ്പരം കലഹത്തിനു പ്രസക്തിയെവിടെ? 
ഈ രഹസ്യങ്ങള്‍ സത്യസാക്ഷാത്കാരം നേടി അറിഞ്ഞതുകൊണ്ടാണ്‌ ഗു 
രുദേവന്‍ ഇങ്ങനെ ഒരു മതസമന്വയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്‌. അതു 
കൊണ്ടു തന്നെയാണ്‌ “അനുകമ്പാദശകം” എന്ന തന്റെ കൃതിയില്‍ എല്ലാ 
മതങ്ങളിലുമുള്ള കുരുണാനിധികളായ അവതാര പുരുഷന്മാരെയും ജ്ഞാന 
ഗുരുക്കന്മാരെയും ഒരുമിച്ചണി നിരത്തി ഈ മതസമന്വയാശയം ഒന്നുകൂടി 


ആത്മോപദേശശതകം 641 


ഉറപ്പിച്ചിരിക്കുന്നത്‌. ഭാരതത്തില്‍ ഉദം പ്രഥമമായിട്ടെന്നുതന്നെ പറയണം ഗുരു 
ദേവനാണ്‌ ഒരു സര്‍വമതസമ്മേളനം ആലുവായില്‍ വിളിച്ചുകൂട്ടിയത്‌. സത്യാ 
നുഭവത്തിന്റെ വെളിച്ചത്തിലുള്ള ഈ മതസമന്വയം ഉറപ്പിക്കാനും അത്യന്തം 
ക്ഷുദ്രമായ ജാതിചിന്ത നിഷേധിക്കാനുമാണു ഗുരുദേവന്‍ തന്റെ ആദ്യ പ്രതി 
ഷ്ഠാസ്ഥാനമായ അരുവിപ്പുറത്ത്‌ ദിവ്യമായ ഒരു വിളംബരം ആലേഖനം 
ചെയ്തുറപ്പിച്ചത്‌:- 


ജാതിഭേദം മതദ്വേഷം 
ഏതുമില്ലാതെ സര്‍വരും 
സോദരത്വേന വാഴുന്ന 
മാത്യകാസ്ഥാനമാണിത്‌. 


പരമസത്യം സൂര്യതുല്യം കണ്ടെത്തിയ ഒരു മഹാപുരുഷന്റെ ദിവ്യവചന 
മാണിത്‌. ഇതുതന്നെയാണ്‌ “പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്‍തന്‍ പരമര 
ഹസ്യം'. 

അവനവന്റെ ആത്മാവായിവര്‍ത്തിക്കുന്ന അഖണ്ഡബോധമാണു വസ്തു 
സ്ഥിതിയെങ്കില്‍ മതകാര്യങ്ങളില്‍ മാത്രമല്ല, സര്‍വത്ര മനുഷ്യന്‍ ഞാന്‍, നീ 
എന്റേതു, നിന്റേതു എന്നിങ്ങനെ ഭേദബുദ്ധിയില്‍പ്പെട്ടുഴലാന്‍എന്താണു 
കാരണം? ഈ സംശയത്തിനുത്തരമാണടുത്ത പദ്യം. 


48. തനുവിലമര്‍ന്ന ശരീരി തന്റെ സത്താ 
തനുവിലതെന്റെതിതെന്റെതെന്നു സര്‍വം 
തനുതയൊഴിഞ്ഞുധരിച്ചിടുന്നു സാക്ഷാ- 
ലനുഭവശാലികളാമിതോര്‍ക്കിലാരും. 

തനുവിലമര്‍ന്ന ശരീരി-ദേഹം അംഗീകരിച്ചതിലകപ്പെട്ട ബോധം; തന്റെ 
സത്താ-തന്റെ യാഥാര്‍ഥ്യം; തനുവില്‍-ദേഹത്തിലാണെന്നു തെറ്റിദ്ധരിക്കുന്നു; 
അതെന്റെത്‌ -തുടര്‍ന്ന്‌ മറ്റുജഡദൃശ്യങ്ങളില്‍ അതെന്റേത്‌; ഇതെന്റെത്‌- 
ഇതെന്റെ വക; എന്നു സര്‍വം-എന്നിങ്ങനെ എല്ലാം; തനുതയൊഴിഞ്ഞ്‌- 
കടുത്ത മമതയില്‍ ബന്ധപ്പെടുത്തി; ധരിച്ചിടുന്നു-ധരിക്കാനിടവരുന്നു; 
ഇതോര്‍ക്കില്‍-ഈ മമതാരഹസ്യം വിചാരം ചെയ്തറിയുമെങ്കില്‍; ആരും- 
ഏതൊരാളും; സാക്ഷാലനുഭവശാലികളാം-നേരിട്ട്‌ ആത്മാനുഭവത്തിനു പാത്ര 
മായി ഭവിക്കും. 
ദേഹം അംഗീകരിച്ചതിലകപ്പെട്ട ബോധം തന്റെ യാഥാര്‍ഥ്യം ദേഹത്തി 
ലാണെന്നു തെറ്റിദ്ധരിക്കുന്നു. തുടര്‍ന്നു മറ്റു ജഡദൃശ്യങ്ങളില്‍ അതെന്റേത്‌, 
ഇതെന്റെ വക എന്നിങ്ങനെ എല്ലാം കടുത്ത മമതയില്‍ ബന്ധപ്പെടുത്തി ധരി 
ക്കാനിടവരുന്നു. ഈ മമതാരഹസ്യം വിചാരം ചെയ്തറിയുമെങ്കില്‍ ഏതൊ 
രാളും നേരിട്ട്‌ ആത്മാനുഭവത്തിനു പാത്രമായി ഭവിക്കും. 


സാക്ഷാലനുഭവശാലികളാം 


ശരീരവുമായി ബന്ധപ്പെടുന്ന ജീവന്‍ താന്‍ ശരീരം തന്നെയാണെന്നു 
ഭാവന ചെയ്യാനിടയാകുന്നു. അങ്ങനെ വേര്‍പെട്ടു നിന്നുകൊണ്ട്‌ മറ്റ്‌ ജഡപ 


74-2003 41 


642 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സന്ധുര്‍ണവ്യ്യാഖ്യാനം - ഭാഗം / 
ദാര്‍ഥങ്ങളെ അതെന്റേത്‌, ഇതെന്റേത്‌ എന്നിങ്ങനെ ബലമായി ഭാവന ചെയ്യു 
ന്നു. മമതാബന്ധത്തിന്റെ ഈ രഹസ്യം നല്ലവണ്ണം മനനം ചെയ്തറിയുന്ന 
യാള്‍ സ്വയം സത്യാനുഭവത്തിനര്‍ഹനായിത്തീരുന്നു. സുക്ഷ്മസ്ഥുലശരീര 
ങ്ങളില്‍ കൂടിയാണല്ലോ ജീവന്‍ പ്രവര്‍ത്തിക്കുന്നത്‌. (പതിനേഴാം പദ്യത്തിന്റെ 
വ്യാഖ്യാനം നോക്കുക) ബോധസ്വരുപനായ പരമാത്മാവ്‌ ഈ ശരീരങ്ങളില്‍ 
പ്രതിബിംബിക്കുന്നതാണ്‌ ജീവാത്മാവ്‌. “ഞാനുണ്ട്‌, ഞാനുണ്ട്‌” എന്ന അനു 
ഭവം ജീവാത്മസ്വരുപം സകലരിലും വിളിച്ചറിയിക്കുന്നു. ഉണ്മ സ്വയം അനു 
ഭവിക്കാൻ കഴിവുള്ള ബോധമാണ്‌ ജീവനെന്നത്രേ ആ അനുഭവത്തിന്റെ 
പ്രഖ്യാപനം. ജഡത്തിനു സ്വയം ഉണ്മ അനുഭവപ്പെടുന്നില്ലല്ലോ. എന്നാല്‍ 
ഇവിടെ ബോധം സ്വാനുഭവം വിസ്മരിച്ചിട്ട്‌ അനുഭവമില്ലാത്ത ജഡത്തെ തന്റെ 
സ്വരൂപമായി തെറ്റിദ്ധരിക്കുന്നു. ഈ സ്വരുപവിസ്മൃതിയും ജഡവുമായിട്ടുള്ള 
താദാത്മ്യഭാവവുമാണ്‌ അവിദ്യ. ആദ്യ കാമക്രോധസങ്കല്‍പ്പമയമായ സൂക്ഷ്മ 
ശരീരവുമായും പിന്നീട്‌ മാംസാസ്ഥിമയമായ സ്ഥുലശരീരവുമായും താദാ 
ത്മ്ൃഭാവം വന്നുചേരുന്നു. വെള്ളത്തില്‍ പ്രതിബിംബിക്കുന്ന സൂര്യനില്‍ വെള്ള 
ത്തിന്റെ ചലനവും കലക്കവും എല്ലാം ഉണ്ടെന്നു തോന്നും. അതുപോലെ 
താദാത്മൃഭാവം നിമിത്തം ശരീരങ്ങളില്‍ പ്രതിബിംബിക്കുന്ന ബോധസ്വരൂപ 
നായ ആത്മാവിലും ശരീരത്തിന്റേതായ ജന്മജരാവ്യാധിമരണ ദുഖങ്ങളെല്ലാം 
ഉണ്ടെന്നു തോന്നാനിടവരുന്നു. അതോടെ സൂക്ഷ്മശരീരത്തിന്റേതായ 
സങ്കല്‍പ്പങ്ങളും കാമക്രോധങ്ങളുമൊക്കെ തന്റേതാണെന്നു ശ്രമം വരുന്നു. 
സങ്കല്‍പ്പങ്ങളിലൂടെ ഇഷ്ടമെന്നു തോന്നുന്ന ബാഹ്യപദാര്‍ഥങ്ങളില്‍ “അതെ 
ന്റേത്‌ ഇതെന്റേത്‌' എന്നിങ്ങനെ മമതാബദ്ധനായിത്തീരുന്നു. തുടര്‍ന്നു കാമ 
ക്രോധങ്ങള്‍ പെരുകി സ്വരൂപം പാടെമറഞ്ഞു ദുഃഖിക്കാനിടവരുന്നു. ഇന്ദ്രിയങ്ങ 
ളുടെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും തലത്തില്‍ ഇങ്ങനെ ഒട്ടിപിടിച്ചു 
കൂടുന്ന കാമക്രോധങ്ങളാണ്‌ ബോധത്തിന്റെ സ്വരുപാനുഭവത്തെ തടയുന്ന 
വ. രജോഗുണനിബദ്ധങ്ങളായ ഈ കാമക്രോധങ്ങളെക്കുറിച്ചു ഭഗവാന്‍ ഗീത 
യില്‍ പ്രഖ്യാപിച്ചിരിക്കുന്നതു നോക്കുക:- 


ഇന്ദിയാണിമനോബ്ചുദ്ധി- 
രസ്യാധിഷ്ഠാനമുച്യതേ 

എമതല്യിമോഹയത്യേഷ 
ജ്ഞാനമാവ്യത്യദേഹിനം. 


ഭഗ. ഗ 3-40 


ഇന്ദ്രിയങ്ങള്‍, മനസ്സ്‌, ബുദ്ധി എന്നിവയെ ആശ്രയിച്ചുകൊണ്ടാണു കാമ 
ക്രോധങ്ങള്‍ പ്രവര്‍ത്തിക്കുന്നത്‌. ഈ കാമക്രോധങ്ങള്‍ ഇന്ദ്രിയമനോബുദ്ധി 
കളെ ആശ്രയിച്ച്‌ ആത്മാവിന്റെ സ്വരൂപാനുഭവത്തെ സദാ തടഞ്ഞുകൊണ്ടി 
രിക്കുന്നു. മമതാബദ്ധനാക്കി മോഹിപ്പിക്കുകയും ചെയ്യുന്നു. വാസ്തവത്തില്‍ 
ലോകത്തിലെ സകല മമതാബന്ധങ്ങള്‍ക്കും കാരണം ജഡദേഹനിബദ്ധങ്ങ 
ളായ സങ്കല്‍പ്പങ്ങളാണ്‌. ഞാനുണ്ട്‌, ഞാനുണ്ട്‌ എന്നിങ്ങനെ വ്യക്തമായ ഉണ്മ 


തആത്മോപദേശശതകം 643 


യുടെ അനുഭവത്തില്‍ക്കൂടി തന്റെ സ്വരൂപം ബോധമാണെന്നു പ്രഖ്യാപിക്കുന്ന 
ജീവനൊരിക്കലും ജഡമാകാന്‍ സാദ്ധ്യമല്ല. ഇങ്ങനെ ജീവന്‍ നിതൃനിര്‍മലനും 
സച്ചിദാനന്ദസ്വരൂപിയുമാണെന്നു വേര്‍തിരിച്ചറിയുന്ന ഒരാള്‍ക്ക്‌ ജഡ്രപതിഭാ 
സങ്ങളില്‍ നിന്നും ഇന്ദ്രിയങ്ങളെയും സങ്കല്‍പ്പങ്ങളെയും പിന്‍വലിച്ചു മമതാ 
ബന്ധത്തില്‍ നിന്നു വേര്‍പെടാന്‍ കഴിയും. മമതാബന്ധമകന്നാല്‍ ബുദ്ധി 
ആത്മാവില്‍ ഏകാഗ്രപ്പെടും. തുടര്‍ന്ന്‌ അതിരറ്റ ആനന്ദം സ്വരൂപാനുഭവമായി 
തെളിഞ്ഞു സത്യബോധം കൈവരികയും ചെയ്യും. ബോധജഡങ്ങളെ അനു 
ഭവതലത്തില്‍ വേര്‍തിരിക്കാനുള്ള അല്പമൊരു ചിന്താശക്തിയുണ്ടെങ്കില്‍ 
ആര്‍ക്കുമിതു നേടാവുന്നതേയുള്ളൂ. ഇക്കാര്യമാണു ഗുരുദേവന്‍ “സാക്ഷാല 
നുഭവശാലികളാമിതോര്‍ക്കിലാരും' എന്ന ഭാഗം കൊണ്ടു വെളിപ്പെടുത്തിയി 
രിക്കുന്നത്‌. 

ഇങ്ങനെ ജഡതാദാത്മ്യഭാവം കൊണ്ടുണ്ടാകുന്ന അജ്ഞത ഒന്നുമാ 
ത്രമാണു മതഭേദങ്ങളെച്ചൊല്ലിയുള്ള സകല കോലാഹലങ്ങള്‍ക്കും ഹേതു 
വെന്നു യുക്തിയുക്തമായും അനുഭവസാക്ഷികമായും വിവരിച്ചശേഷം സക 
ലരുമന്വേഷിക്കുന്നത്‌ അറിഞ്ഞോ അറിയാതെയോ ആത്മസ്വരുപമായ സുഖ 
ത്തെയാണെന്നും, സകലര്‍ക്കും അംഗീകാര്യമാകാവുന്ന ഏകമതം അതാ 
ണെന്നും അടുത്ത പദ്യത്തില്‍ ഒന്നുകൂടി ആവര്‍ത്തിച്ചു പ്രഖ്യാപിക്കുന്നു. 


49. അഖിലരുമാത്മസുഖത്തിനായ്‌ പ്രയത്നം 
സകലവുമിങ്ങു സദാപി ചെയ്തിടുന്നു; 
ജഗതിയിലിമ്മതമേകമെന്നു ചിന്തി- 
ച്ചഘമണയാതകതാരമര്‍ത്തിടേണം. 
അഖിലരും-എല്ലാവരും; ആത്മസുഖത്തിനായ്‌-ആത്മാവില്‍ സുഖം 
കണ്ടെത്താനാണ്‌; പ്രയത്നം സകലവും-രാപകല്‍ എല്ലാ യത്നവും; 
ഇങ്ങു-ഈ ലോകത്ത്‌; സദാപി-എല്ലായ്പ്പോഴും; ചെയ്തിടുന്നു-ചെയ്തു 
കൊണ്ടിരിക്കുന്നത്‌; ജഗതിയില്‍-ലോകത്തു; ഇമ്മതമേകം-ഈ ഒരേ ഒരു മതമേ 
നിലവിലുള്ളൂ; എന്നു ചിന്തിച്ച്‌-ഇക്കാര്യം വിചാരം ചെയ്തറിഞ്ഞു; അഘമ 
ണയാതെ-ആത്മസുഖം നഷ്ടപ്പെടുത്തുന്ന പാപസങ്കല്‍പ്പങ്ങളില്‍ ചെന്നു 
പെടാതെ; അകതാരമര്‍ത്തിടേണം-മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ആത്മനിഷ്ഠ 
മാക്കി ഉറപ്പിക്കണം. 
എല്ലാവരും ആത്മാവില്‍ സുഖം കണ്ടെത്താനാണ്‌ രാപകല്‍ എല്ലാ 
യത്നവും ഈ ലോകത്ത്‌ എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്‌. 
ലോകത്ത്‌ ഈ ഒരേ ഒരു മതമേ നിലവിലുള്ളു. ഇക്കാര്യം വിചാരം ചെയ്ത 
റിഞ്ഞ്‌ ആത്മസുഖം നഷ്ടപ്പെടുത്തുന്ന പാപസങ്കല്‍പ്പങ്ങളില്‍ ചെന്നു 
പെടാതെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ആത്മനിഷ്ഠമാക്കി ഉറപ്പിക്കണം. 


ജഗതിയിലിമ്മതമേകം 


ശാസ്ത്രീയമായി നോക്കുമ്പോള്‍ ലോകത്ത്‌ ഒരൊറ്റ മതമേ നിലവി 
ലുള്ളൂ. സകലരും ആത്മസുഖത്തിനായി സദാ യത്നിക്കുന്നു എന്നതാണാ 


644 ശ്രീനാരായണ ഗുരുദേവക്യതികശ്‌ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം / 


മതം. (ഇരുപത്തൊന്നാം പദ്യത്തിന്റെ വ്യാഖ്യാനം ഒന്നുകൂടി വായിക്കുക) 
എന്താണീ ആത്മസുഖത്തിനുവേണ്ടിയുള്ള പ്രയത്നം. ചിത്തത്തെ ശാന്ത 
മായ സത്ത്വഗുണമണ്ഡലത്തിലെത്തിച്ച്‌ സദാ സുഖാനുവര്‍ത്തിയാക്കി നിറു 
ത്താനുള്ള വെമ്പലാണ്‌ ആത്മസുഖ്രപയത്നം. എല്ലാവരുടെയും എപ്പോഴു 
മുള്ള പ്രയത്നം ചിത്തത്തെ ഈ മണ്ഡലത്തില്‍ നിറുത്താനാണ്‌. ഈ 
പ്രയത്നം വെറും ഒരിച്ഛ സ്ഥലമാക്കലല്ല. കിട്ടാത്ത ഒരു വസ്തു കിട്ടണമെ 
ന്നാഗ്രഹിക്കുന്നതാണിച്ഛ. വസ്തുകിട്ടിയാല്‍ ഇച്ഛ നശിക്കുന്നു.വസ്തു നഷ്ട 
പ്പെട്ടാല്‍ ഇച്ഛ വീണ്ടുമുണ്ടാകുന്നു. സുഖാനുവര്‍ത്തിനിയായ സാത്ത്വിക 
വൃത്തി ചിത്തത്തില്‍ സദാ നിലനില്‍ക്കുന്നതാണ്‌. ഒരു പ്രത്യേക വസ്തുവി 
നെയോ പരിതഃസ്ഥിതിയെയോ മാത്രം ആശ്രയിച്ചുണ്ടാകുന്നതോ 
നഷ്ടപ്പെടുന്നതോ അല്ല ഈ ആത്മപ്രീതി. ഭോക്താവിന്റെ സ്വരുപംതന്നെ 
യായ ആത്മാവ്‌ കിട്ടുകയോ നഷ്ടപ്പെടുകയോ ചെയ്യാവുന്ന പദാര്‍ഥമല്ലല്ലോ. 
ഇങ്ങനെ നിത്യമായ ആത്മാവിന്റെ ആനന്ദാത്മകമായ സ്വരൂപം പ്രകാശിപ്പി 
ക്കുന്നതാണു ചിത്തത്തിന്റെ സത്ത്വവൃത്തി. ഇതുതന്നെയാണ്‌ ആത്മപ്രീതി 
യെന്നും ആത്മസുഖരപയ്തനമെന്നുമൊക്കെ പറയപ്പെടുന്നത്‌. സകലജീവ 
ജാലങ്ങളും സകലതരത്തിലും സദാ ചലിച്ചു കൊണ്ടിരിക്കുന്നത്‌ ഈ ആത്മ 
പ്രീതിയെ ലാക്കാക്കിയാണ്‌. ഇവിടെ ചലര്‍ക്ക്‌ ഒരു സംശയം വരാം. ആത്മാ 
വിനെ കിട്ടിയാല്‍ സുഖം കിട്ടുമെന്നല്ലേ ഈ പറഞ്ഞതിനര്‍ഥം? അപ്പോള്‍ 
സുഖം നേടിത്തരുന്ന സാധനമായതുകൊണ്ട്‌ ആത്മാവില്‍ ഇച്ഛാരുപത്തി 
ലുള്ള പ്രീതിയുണ്ടാകുന്നുവെന്നു പറഞ്ഞുകൂടെ? സുഖം നേടിത്തരുന്ന സാധ 
നോപാധികളാണല്ലോ അന്നപാനാദികള്‍. അതുകൊണ്ട്‌ അവയില്‍ നാം 
പ്രീതി നിലനിറുത്തുന്നില്ലേ? അതുപോലെ ആത്മാവിലും പ്രീതി നിലനിറു 
ത്തുന്നുവെന്നു പറയരുതേ? ഇതൊരു വലിയ തെറ്റിദ്ധാരണയുടെ ഫലമായു 
ണ്ടായ ചോദ്യമാണ്‌. അന്നപാനാദി ആത്മാവിനു സുഖസാധനമാണ്‌. ആത്മാ 
വിനെയും അങ്ങനെ സുഖസാധനമാക്കിയാല്‍ ആര്‍ക്കായിരിക്കും അതു 
സുഖത്തെ ഉണ്ടാക്കിക്കൊടുക്കുന്നത്‌? സുഖാന്വേഷണത്തില്‍ ആത്മാവിന്റെ 
വെറും ഒരുപകരണവും ജഡസ്വരൂപവുമായ ബുദ്ധിക്ക്‌ ആത്മാവു സുഖമു 
ണ്ടാക്കിക്കൊടുക്കുന്നു എന്നു പറയാന്‍ പറ്റുകയില്ലല്ലോ. എന്നാല്‍ ആത്മാവ്‌ 
ആത്മാവിനെത്തന്നെ സുഖിപ്പിക്കുന്നു എന്നു പറയരുതോ? ഇതെങ്ങനെ 
സാധിക്കും? ഒരേ വസ്തുവിനു തന്നെ ഒരേ സമയത്തു കര്‍ത്താവും കര്‍മവു 
മായി പ്രവര്‍ത്തിക്കാന്‍ പറ്റുന്നതല്ല. അപ്പോള്‍ ചിത്തത്തിന്റെ സത്ത്വവൃത്തി 
യിലുളവാകുന്ന ആത്മസുഖം ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല. സ്വരൂപം അനാ 
വൃതമാകുന്നതുകൊണ്ടു സംഭവിക്കുന്നതാണെന്നറിയേണ്ടതാണ്‌. അല്ലാതെ 
അന്നപാനാദികളെപ്പോലെ ആത്മാവ്‌ ആത്മാവിനനുകൂലമായിത്തീരുക 
യെന്നും മറ്റുള്ള കാര്യങ്ങള്‍ ഇവിടെ സംഭവിക്കാവുന്നവയല്ല. ഇതുകൊണ്ടു 
തന്നെ എല്ല ലോകബന്ധങ്ങളും പ്രയത്നങ്ങളും ആത്മസ്വരൂപത്തെ അനാ 
വൃതമാക്കാനുള്ള കൃ്രിമോപായങ്ങളാണെന്നറിയേണ്ടതാണ്‌. ആത്മാവ്‌ 
ഏതെങ്കിലും വിധം അനാവൃതമാകുന്നതാണു സുഖാനുഭവം. ഈ ആത്മമ 
തമാണു ലോകത്തിലെ അനിഷേധ്യമായ ഏകമതം. ചിത്തത്തെ പാപസ 


ആത്മോപദേശശതകം 645 








കല്‍പ്പങ്ങള്‍ക്കൊണ്ടുമൂടാതിരുന്നാല്‍ ആര്‍ക്കും ആത്മാവ്‌ എളുപ്പം അനാവൃ 
തമായിക്കിട്ടും. പാപസങ്കല്‍പ്പങ്ങളും കാമക്രോധങ്ങളും വന്നു നിറഞ്ഞു 
പോയാല്‍ എന്തെല്ലാം കൃര്രിമോപായങ്ങള്‍ പ്രയോഗിച്ചാലും ആവരണം 
എളുപ്പം നീങ്ങിക്കിട്ടുകയില്ല. അങ്ങനെ വന്നാല്‍ സുഖം കുറയുകയും ദുഃഖം 
നിരന്തരം വര്‍ദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണു ഗുരുദേവന്‍ “അഘമ 
ണയാതകതാരമര്‍ത്തിടേണം” എന്നാവശ്യപ്പെട്ടിരിക്കുന്നത്‌. 


ബ്രഹ്മസ്വരൂപം, സാധനാമാര്‍ഗങ്ങളും അനുഭൂതിദശകളും, മായാസ്വ 
രൂപം, ഏകമതപ്രഖ്യാപനം എന്നിങ്ങനെ പടിപ്പടിയായുള്ള വേദാന്തതത്ത്വ 
വിവരണം കഴിഞ്ഞിട്ട്‌ ഗുരുദേവന്‍ പരമാത്മസാക്ഷാത്കാരദശയില്‍ വെളി 
പ്പെടുന്ന സത്യസ്വരൂപം രണ്ടു വീക്ഷണഗതികളില്‍ നിന്നുകൊണ്ടു ചര്‍ച്ചചെ 
യ്യുകയാണ്‌ ഇനിയുള്ള പദ്യങ്ങളില്‍. എന്താണീ രണ്ടുവീക്ഷണഗതികള്‍? 
അദ്വയസത്യത്തെ പൂര്‍ണമായി സാക്ഷാത്കരിച്ചനുഭവിക്കുന്ന ഒരു ര്രഹ്മനി 
ഷ്ഠനെ സംബന്ധിച്ചിടത്തോളം സര്‍വ്രത ആ സത്യം മാത്രമേ നിലനില്‍ക്കു 
ന്നുള്ളു. (പപഞ്ചഘടകങ്ങളെക്കുറിച്ചോ സൃഷ്ടിയെക്കുറിച്ചോ അദ്ദേഹ 
ത്തിനു ചിന്തിക്കേണ്ട കാര്യമേയില്ല. രണ്ടില്ലാത്തിടത്തു എന്തു സൃഷ്ടിയെ 
ക്കുറിച്ചാണു ചിന്തിക്കുക? അവരെ സംബന്ധിച്ചു പ്രപഞ്ചം ഉണ്ടായിട്ടുതന്നെ 
യില്ല. ഇതാണു മാണ്ഡുക്യകാരികരചിച്ചിട്ടുള്ള ശ്രീഗാഡപാദാചാര്യരുടെയും 
മറ്റും “അജാതവാദം”. ബ്രഹ്മ സൂധ്രഭാഷ്യത്തില്‍ ശങ്കരഭഗവത്പാദരും ഈ 
വീക്ഷണഗതി പല സ്ഥലത്തും വ്യക്തമാക്കുന്നുണ്ട്‌. ഇതാണ്‌ സത്യനിഷ്ഠ 
ന്റേതായ ഒന്നാമത്തെ വീക്ഷണഗതി. പക്ഷെ പ്രപഞ്ചത്തെ ദര്‍ശിച്ചനുഭവിച്ചു 
കൊണ്ടിരിക്കുന്ന ജിജ്ഞാസുവിന്റെ മുന്‍പില്‍ ഈ വീക്ഷണഗതി അതേപടി 
പ്രകടമാക്കിയിട്ടുകാര്യമില്ല. അയാള്‍ പ്രപഞ്ചത്തെ കാണുന്നു; അനുഭവിക്കു 
ന്നു. അപ്പോള്‍ അയാളുടെ പ്രപഞ്ചാനുഭൂതിക്കു കൂടി സാംഗത്യം നല്‍കി 
ക്കൊണ്ടേ സത്ൃസ്വരൂപം പ്രസ്പഷ്ടമാക്കാനൊക്കു. ജിജ്ഞാസുവിനു 
വേണ്ടിയാണുപനിഷത്തുകളെല്ലാം സൃഷ്ടിപ്രരകിയ വിവരിക്കുന്നത്‌. സച്ചി 
ദാനന്ദമായ അദ്വയപ്രഹ്മത്തില്‍ മായാശക്തികൊണ്ട്‌ ഉണ്ടെന്നു തോന്നി 
ക്കുന്ന മിഥ്യാപ്രതിഭാസങ്ങളാണു സൃഷ്ടി ദൃശ്യങ്ങള്‍. ഇങ്ങനെ വിവരിക്കു 
ന്നത്‌ സൃഷ്ടിയുടെ മിഥ്യാത്വം കാണിക്കാനെന്നതിനേക്കാള്‍ കൂടുതല്‍ സ 
തൃത്തിന്റെ സച്ചിദാനന്ദത്വവും അഖണ്ഡത്വവും കാണിക്കാനാണെന്നുള്ളതു 
പ്രത്യേകം ഓര്‍ക്കേണ്ടതാണ്‌. വേദാന്തി പ്രപഞ്ചം മിഥ്യയെന്നു പറയുന്നത്‌ 
അഖണ്ഡസത്യം വെളിപ്പെടുത്തിത്തരാനുള്ള ഒരുപായം മാത്രമാണ്‌. ഇങ്ങനെ 
ജിജ്ഞാസുവിനെക്കൂടി തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള സൃഷ്ടി വിവരണ 
ത്തോടുകൂടിയ സാക്ഷാത്കാരസ്വരൂപവിവരണമാണു രണ്ടാമത്തെ വീക്ഷണ 
ഗതി. ഓരോ പദ്യങ്ങളും മനസ്സിലാക്കിപ്പോകുന്നതോടുകൂടി ഈ രണ്ടു വീക്ഷ 
ണഗതികളും വേര്‍തിരിഞ്ഞു കാണാന്‍ കഴിയും. ജിജ്ഞാസുവിന്റെ സംശയ 
നിവൃത്തിയെ പ്രധാനമായി മുന്‍നിറുത്തുന്ന പ്രതിപാദനങ്ങളാണ്‌ എഴുപ 
ത്തേഴാം പദ്യംവരെ. അതിനു ശേഷം പൂര്‍ണസാക്ഷാത്കാരനിലയുടെ പ്രതി 
പാദനവും. 


646 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





5. ജിജ്ഞാസാനിവൃത്തി 


അദ്വയസത്യത്തെ സാക്ഷാത്കരിച്ചനുഭവിച്ചു സ്ഥിത പ്രജ്ഞനായി 
വര്‍ത്തിക്കുന്ന ഒരു പ്രഹ്മനിഷ്ഠന്റെ അനുഭവ സ്വരൂപമാണ്‌ അന്‍പതാം പദ്യ 
ത്തിലെ പ്രതിപാദ്യം. 


50. നിലമൊടുനീരതുപോലെ കാറ്റു തീയും 
വെളിയുമഹംകൃതി വിദ്യയും മനസ്സും 
അലകളുമാഴിയുമെന്നു വേണ്ടയെല്ലാ- 
വുലകുമുയര്‍ന്നറിവായി മാറിടുന്നു. 
നിലമൊടു-ഭൂമിയോടൊപ്പം; നീര്‍-ജലം; അതുപോലെ കാറ്റ്‌-അപ്രകാ 
രംതന്നെ കാറ്റ്‌; തീയും-അഗ്നിയും; വെളിയും-ആകാശവും; അഹം 
കൃതി-അഹം ബോധവും; വിദ്യയും-വിദ്യാശക്തിയും; മനസ്സും-അന്തഃ കര 
ണവും; അലകളും ആഴിയും-തിരകളും സമുദ്രവും; എന്നുവേണ്ട-എന്നല്ല; 
എല്ലാവുലകും-എല്ലാ പ്രപഞ്ച പ്രതിഭാസവും; ഉയര്‍ന്ന്‌ -നാമരൂപങ്ങള്‍ 
വെടിഞ്ഞ്‌; അറിവായി മാറിടുന്നു-കേവലബോധമായി ഭവിക്കുന്നു. 
ഭൂമിയോടൊപ്പം ജലം അപ്രകാരം തന്നെ കാറ്റ്‌ അഗ്നിയും ആകാശവും 
അഹംബോധവും വിദ്യാശക്തിയും അന്തഃകരണവും തിരകളും സമുദ്രവും 
എന്നല്ല എല്ലാ ്രപഞ്ചപ്രതിഭാസവും നാമരൂപങ്ങള്‍ വെടിഞ്ഞ്‌ കേവല ബോധ 
മായി ഭവിക്കുന്നു. 


ഉയര്‍ന്നറിവായി മാറിടുന്നു 


സ്ഥിതപ്രജ്ഞനായ ബ്രഹ്മനിഷ്ഠനു അദ്വയ ബോധം മാത്രമേ അവശേ 
ഷിക്കുന്നുള്ളൂ. പഞ്ചഭുതങ്ങളോ അവയുടെ സുക്ഷ്മരുപങ്ങളായ അഹങ്കാ 
രാദി അന്തഃകരണ ഘടകങ്ങളോ പഞ്ചഭൂതങ്ങള്‍ കുടിക്കലര്‍ന്നു കാണപ്പെടുന്ന 
മറ്റു പ്രപഞ്ചദൃശ്യങ്ങളോ ഒന്നും അവശേഷിക്കുന്നില്ല. പ്രപഞ്ചനാമരൂപങ്ങളെല്ലാം 
മാഞ്ഞുമറയുന്നു. നാമരുപരഹിതവും കേവല ബോധസ്വരുപവും ബ്രഹൈക്യം 
നേടിയതുമായ അനുഭവമാണു പ്രജ്ഞ. നിര്‍വികല്‍പ്പ സമാധിയിലെ അനുഭ 
വമാണത്‌. ഈ പ്രജ്ഞ ആരിലാണോ മാറ്റമില്ലാതെ അനുസ്യൂതം തുടരുന്നത്‌ 
ആ സത്യദര്‍ശിയാണു സ്ഥിതപ്രജ്ഞന്‍. ശ്രീശങ്കരഭഗവത്പാദര്‍ വിവേക 
ചൂഡാമണിയില്‍ സ്ഥിത്രപജ്ഞനെ നിര്‍വചിക്കുന്നതു നോക്കുക:- 


യസ്യ സ്ഥിതാഭവേത്‌ (്പജ്ഞാ 
യസ്യാനന്ദോനിരന്തരഃ 
പഞ്ചോവിസ്മ്യതപ്പരായഃ 

സ ജിവന്മുക്തഇഷ്യ തേ. 


വിവേ, ചു. 42-8 


ജീവ്രബഹൈൈക്യാനുഭവരുപമായ പ്രജ്ഞ ആരില്‍ വിട്ടുപോകാതെ തുട 
രുന്നുവോ ആരുടെ ആനന്ദം ഇടതടവില്ലാത്തതാണോ ആര്‍ക്കു പ്രപഞ്ചം മിക്ക 


ആത്മോപദേശശതകം 647 


വാറും വിസ്മൃത്രായമാണോ അദ്ദേഹമാണു ജീവന്മുക്തന്‍ അഥവാ സ്ഥിത 
്രജ്ഞന്‍. ബോധപൂര്‍വം പൂര്‍ണമായ സങ്കല്‍പ്പനിരോധം സാധിക്കു 
മ്പോഴാണീ നില കൈവരുന്നത്‌. ഒരു ജീവന്മുക്തന്‍ സദാ ഈ അനുഭവത്തില്‍ 
തന്നെ വര്‍ത്തിക്കുന്നു. നാമരൂപങ്ങള്‍ ഉണ്ടെന്നു തോന്നിയാലും മരുഭൂമിയിലെ 
കാനല്‍ജലം പോലെ ഇല്ലെന്നാണദ്ദേഹത്തിന്റെ അനുഭവം. ഇവിടെ ബ്രഹ്മാ 
നന്ദ സമുദ്രത്തില്‍ അലിഞ്ഞുചേരുന്ന മനസ്സ്‌ സകല നാമരുപങ്ങള്‍ക്കും അപ്പു 
റമായി നില്‍ക്കുന്ന സത്യത്തെ സ്വസ്വരൂപമായി അനുഭവിക്കുന്നു. പ്രപഞ്ചത്തെ 
സംബന്ധിച്ചുള്ള ഒരു ജീവന്മുക്തന്റെ അനുഭവം ശങ്കരഭഗവത്പാദര്‍ ഇങ്ങനെ 
വിവരിക്കുന്നു:- 


ക്വഗതം കേനവാനിതം 
കുത്ര ലീനമിദംജഗത്‌ 
അധുനൈവ മയാദ്യഷ്ടം 
അത്ഭുതംമഹദത്ഭുതം. 


വിവേ. ചു. 483 


എവിടെപ്പോയി? ആരുകൊണ്ടുപോയി? ഈലോകം മുഴുവന്‍ എങ്ങോ 
ട്ടുമറഞ്ഞു. അത്ഭുതം അത്ഭുതമെന്നല്ലാതെ എന്തു പറയാന്‍? ഗുരുദേവന്റെ 
“ദര്‍ശനമാല'യിലെ രണ്ടാം ദര്‍ശനമായ “അപവാദ” ദര്‍ശനത്തിലെ ഒന്നാം 
പദ്യത്തിലെ അവസാനവരി ഈ അനുഭൂതിയെ ഇങ്ങനെ കുറിക്കുന്നു. 


“നാസ്തിചേദസ്തിചിത്ഘനം” 


പ്രപഞ്ചമൊന്നുമില്ലെന്നു വന്നാല്‍ അദ്വയജ്ഞാന സ്വരൂപമായ സത്യം 
അവശേഷിക്കുന്നുവെന്നാണീവരിയുടെ താല്‍പ്പര്യം. സ്ഥിതപ്രജ്ഞന്‍, ജീവ 
ന്മുക്തന്‍, ഗുണാതീതന്‍, അതിവര്‍ണാശ്രമി, പരമഹംസന്‍ എന്ന പേരുക 
ളെല്ലാം പര്യായങ്ങളാണെന്നു ധരിക്കേണ്ടതാണ്‌. ഗുരുദേവന്‍ ജീവന്മുക്താ 
വസ്ഥ ഉറപ്പിച്ചശേഷമാണു ലോകസംഗ്രഹത്തിനിറങ്ങിയതെന്ന അദ്ദേഹ 
ത്തിന്റെ ജീവിതരഹസ്യവും ഇതോടൊപ്പം മനസ്സിലാക്കേണ്ടതാണ്‌. ആത്മോ 
പദേശശതകമെന്ന പ്രസ്തുതകൃതി തന്നെ അക്കാര്യം വ്യക്തമായി പ്രഖ്യാ 
പിക്കുന്നു. പ്രസ്തുത പദ്യത്തില്‍ ഗുരുദേവന്‍ സ്വാനുഭവം തന്നെയാണു വെളി 
പ്പെടുത്തിയിരിക്കുന്നത്‌. 

ഇങ്ങനെ സ്ഥിതപ്രജ്ഞനായി വര്‍ത്തിക്കുന്ന ഒരു ഗുരുവിനെ സമീപിച്ച്‌ 
ജിജ്ഞാസു തന്റെയും പ്രപഞ്ചത്തിന്റെയും സത്യമെന്തെന്നാരായുകയാണ്‌. 
ജിജ്ഞാസു പ്രപഞ്ചവിഷയങ്ങളോരോന്നും അനുഭവിക്കുന്നു. ആ അനുഭവ 
ത്തിന്റെ മുഴുവന്‍ കേന്ദ്രമായി “ഞാന്‍, ഞാന്‍' എന്ന അനുഭവവും പ്രത്യക്ഷ 
മായി നിലനില്‍ക്കുന്നു. അങ്ങനെയുള്ള ജിജ്ഞാസുവിന്റെ ചോദ്യത്തിനു ജീവ 
ന്മുക്തന്‍ ഉത്തരം പറയുന്നുതാണടുത്തപദ്യം. 


51. അറിവിലിരുന്നൊരഹന്തയാദ്യമുണ്ടായ്‌- 
വരുമിതിനോടൊരിദന്തവാമയായും 


648 (ശര?നാരായണ ഗുരുദേവകൃതികള്‍ സമന്ഥുര്ണഷ്യാഖ്യാനം - ഭാഗം 7 





വരുമിവരണ്ടുലപങ്ങള്‍ പോലെ മായാ- 
മരമഖിലംമറയെപ്പടര്‍ന്നിടുന്നു. 
അറിവിലിരുന്ന്‌-അഖണ്ഡബോധത്തില്‍നിന്നും; ഒരഹന്ത-ഞാന്‍, ഞാന്‍ 
എന്ന അഹംബോധം അഥവാ ജീവബോധം; ആദ്യമായുണ്ടായ്വരും-ആദ്യ 
മായി രുപംകൊളളും; അതിനോട്‌-അതോടൊപ്പം; ഒരിദന്ത-ഇതു ബുദ്ധി, ഇതു 
മനസ്സ്‌, ഇതു ശരീരം, ഇതു വസ്ത്രം എന്നിങ്ങനെ ഇത്‌, ഇത്‌ എന്ന പദാര്‍ഥ 
ബോധം; വാമയായും-“അഹം' ബോധത്തെ ബന്ധിക്കുന്നതായും രൂപംകൊ 
ള്ളും. ഇവ-ഈ രണ്ടും ചേര്‍ന്നുള്ള ദ്വൈത ബോധം; രണ്ടുലപ 
ങ്ങള്‍പോലെ-രണ്ടു വള്ളികള്‍പോലെ; മായാമരം അഖിലം-ശക്തിസ്വരുപമാ 
കുന്ന വൃക്ഷത്തെ മുഴുവന്‍; മറയെ-മറച്ചു കളയുമാറ്‌; പടര്‍ന്നിടുന്നു-പടര്‍ന്നു 
വ്യാപിക്കുന്നു. 
അഖണ്ഡ ബോധത്തില്‍നിന്നു “ഞാന്‍, ഞാന്‍” എന്ന അഹംബോധം 
അഥവാ ജീവബോധം ആദ്യമായി രൂപം കൊള്ളും. അതോടൊപ്പം ഇതു 
ബുദ്ധി, ഇതു മനസ്സ്‌, ഇതു ശരീരം, ഇതു വസ്ത്രം എന്നിങ്ങനെ “ഇത്‌', “ഇത്‌” 
എന്ന പദാര്‍ഥബോധം അഹംബോധത്തെ ബന്ധിക്കുന്നതായും രൂപം 
കൊള്ളും. ഈ രണ്ടും ചേര്‍ന്നുളള ദ്വൈതബോധം രണ്ടു വളളികള്‍പോലെ 
ശക്തി സ്വരൂപമാകുന്ന വൃക്ഷത്തെ മുഴുവന്‍ മറച്ചുകളയുമാറ്‌ പടര്‍ന്നു വ്യാപി 
ക്കുന്നു. 


മായാമരത്തിലെ രണ്ടു വള്ളികള്‍ 


“ഇദന്ത” എന്നതിന്‌ ഇത്‌, ഇത്‌ എന്ന ബോധം എന്നാണര്‍ഥം. പ്രപഞ്ചാ 
നുഭവത്തെ മുഴുവന്‍ നമുക്ക്‌ അഹംബോധമെന്നും ഇദംബോധമെന്നും രണ്ടാ 
യിത്തിരിക്കാം. ശ്രീശങ്കരഭഗവത്പാദര്‍ ബ്രഹ്മസൂത്രഭാഷ്യത്തില്‍ “ഞാന്‍, നീ” 
എന്നിങ്ങനെ രണ്ടായി തിരിക്കുന്നു. “ഞാനല്ലാത്തതൊക്കെ “നീ? എന്നു താല്‍പ്പ 
ര്യം. ജീവബോധം, പദാര്‍ഥബോധം” ഈ രണ്ടും ചേര്‍ന്നതാണല്ലോ പ്രപ 
ഞ്ചാനുഭവം. “ഞാന്‍, ഞാന്‍” എന്ന അഹംബോധമാണു ജീവ ബോധം. ഞാന 
ല്ലാത്ത സകലതിനെയുമാണു ഗുരുദേവന്‍ ഈ ശ്ലോകത്തില്‍ “ഇദന്ത' എന്ന 
പദം കൊണ്ടര്‍ഥമാക്കുന്നത്‌. ഈ രണ്ടനുഭവങ്ങളെയും ഒന്നു വിശകലനം 
ചെയ്തു നോക്കിയാല്‍ തന്നെ സത്യം വെളിപ്പെടും. പ്രപഞ്ചാനുഭവത്തിലെ 
പദാര്‍ഥബോധം മുഴുവന്‍ എവിടെയായാലും ജീവബോധത്തെയാശ്രയിച്ചാണു 
നില്‍ക്കുന്നത്‌. പ്രപഞ്ചാനുഭൂതിയുടെ കേന്ദഘടകം “ഞാന്‍” ആണെന്നു 
മുന്‍പു വിവരിച്ചിട്ടുണ്ടല്ലോ. “ഞാന്‍” ഇല്ലെങ്കില്‍ ഒരനുഭൂതിയുമില്ല. “ഞാന്‍' 
ഉണ്ടെങ്കില്‍ അതിനോടുചേര്‍ന്നു ബുദ്ധി, മനസ്സ്‌, ഇന്ദ്രിയങ്ങള്‍, ദേഹം, ബാഹ്യ 
പദാര്‍ഥങ്ങള്‍ ഇവയൊക്കെ അനുഭവപ്പെടുന്നു. അപ്പോള്‍ പ്രപഞ്ചം ഉള്ളതാ 
യിത്തീരണമെങ്കില്‍ ആദ്യം “അഹം” ഉണ്ടാകണം. ഈ “അഹം” എവിടെനി 
ന്നുണ്ടായി? ‘ഞാനുണ്ട്‌ എന്നിങ്ങനെ വ്യക്തമായും സ്വയം ഉണ്മയനുഭവിക്കുന്ന 
“അഹം” ബോധത്തിന്റെ സ്ഫുരണമാണെന്നു പറയേണ്ടതില്ലല്ലോ. ജഡത്തിനു 
സ്വയം ഉണ്മയനുഭവിക്കാനുള്ള കഴിവില്ല. “ഞാന്‍” എന്നത്‌ ബോധത്തിന്റെ 
അല്‍പ്പസ്ഫുരണമാണെങ്കില്‍ തീര്‍ച്ചയായും അതൊരഖണ്ഡബോധത്തില്‍ 


ആത്മോപദശശതകം 649 


നിന്നു സ്ഫുരിക്കുന്നതായിരിക്കണം. ബോധസ്ഫുരണം ബോധത്തില്‍ നിന്നേ 
സാദ്ധ്യമാവൂ. “അഹം” ബോധത്തിന്റെ ഉദയത്തിനുശേഷം മാത്രം ഉള്ളതായി 
ഭവിക്കുന്ന ജഡത്തില്‍ നിന്നും “അഹം” ഉദയംചെയ്തു എന്നുപറയാന്‍ കഴി 
കയില്ലല്ലോ. ബോധവും ജഡവും വെളിച്ചവും ഇരുട്ടുംപോലെ പരസ്പരവിരു 
ദ്ധങ്ങളാണ്‌. അതുകൊണ്ടും ജഡത്തില്‍ നിന്നും ബോധം ഉദയം ചെയ്തു 
എന്നുപറക വയ്യ. ഇങ്ങനെ “അഹം” ഒരഖണ്ഡബോധത്തില്‍ സ്ഫുരിക്കുന്ന 
അല്‍പ്പബോധമാണെന്നു യുക്തിക്കുതന്നെ തെളിയുന്നു. ഗുരുദേവനെപ്പോ 
ലെയുള്ള ജീവന്മുക്തന്മാര്‍ അഹംബോധത്തെ ഉപശമിപ്പിച്ച്‌ അഖണ്ഡബോ 
ധത്തെ സുര്യതുല്യം അനുഭവപ്പെടുത്തിയിട്ടുമുണ്ട. ആ അനുഭവമാണല്ലോ 
അന്‍പതാം പദ്യത്തില്‍വിവരിച്ചത്‌. ഇങ്ങനെ യുക്തിയുടെയും അനുഭവത്തി 
ന്റെയും വെളിച്ചത്തിലാണ്‌ “അറിവിലിരുന്നൊരഹന്തയാദ്യമുണ്ടായ്വരും' എന്നു 
പ്രസ്താവിച്ചിരിക്കുന്നത്‌. ഈ പ്രസ്താവം കൊണ്ടുതന്നെ തന്റെ അഹന്തയെ 
ഉപശമിപ്പിക്കാന്‍ കഴിയുമെങ്കില്‍ നേരിട്ട്‌ അഖണ്ഡബോധം സാക്ഷാത്കരി 
ക്കാന്‍ കഴിയുമെന്നും ജിജ്ഞാസുവിനു തെളിയുന്നു. “അഹം” ബോധത്തോ 
ടുചേര്‍ന്നനുഭവപ്പെടുന്ന ബുദ്ധി, മനസ്സ്‌ തുടങ്ങിയ മറ്റെല്ലാം “ഇദന്ത'യില്‍പെ 
ടുന്നു. അവ അഹന്തയോടു ചേര്‍ന്നുനിന്നുകൊണ്ട്‌ അതിനെ സംസാരബന്ധ 
ത്തില്‍ കുടുക്കുന്നു. എന്റെ ബുദ്ധി, എന്റെ മനസ്സ്‌ എന്നിങ്ങനെ ബുദ്ധിയും 
മനസ്സും ഒക്കെ “ഞാനി”നെ സ്വാധീനിക്കുന്നത്‌ അനുഭവസിദ്ധമാണല്ലോ. പര 
മാത്മശക്തിയായ മായാമരത്തില്‍ പടര്‍ന്നു ശക്തിയെ ആകെ മൂടിനില്‍ക്കുന്നു 
ഇവ രണ്ടും. ഈ ജീവബോധവും പദാര്‍ഥബോധധവും രണ്ടും മായാകാര്യങ്ങ 
ളാണെന്നു താല്‍പ്പര്യം. അതുകൊണ്ടാണവയെ മായാമരത്തിലെ വള്ളികളായി 
കല്‍പ്പിച്ചിരിക്കുന്നത്‌. ശക്തിയാകുന്ന മരവും ഈ വള്ളികളും ചേര്‍ന്നു 
സത്യത്തെ പൂര്‍ണമായി മറയ്ക്കുന്നു. അഖണ്ഡബോധം അഥവാ അദ്വൈത 
ബോധമാണു സത്യം. മായകൊണ്ട്‌ അതില്‍ തല്‍ക്കാലമുണ്ടെന്നു തോന്നുന്ന 
ദ്വൈതാനുഭവമാണു ജീവജഗദ്ബോധം. അദ്വൈതം സത്യം. അതിലെ വെറും 
തോന്നല്‍ ദ്വൈതം. ഇതാണു വസ്തു സ്ഥിതി. “അഹന്തയെ “ഇദന്ത'യില്‍ 
നിന്നും വേര്‍തിരിച്ചുപശമിപ്പിക്കാമെങ്കില്‍ മരവും വള്ളികളും വെട്ടി വീഴ്ത്ത 
പ്പെടും. അഖണ്ഡസത്യം വെളിവാകുകയും ചെയ്യും. അഹന്തയെ സംസാരച 
ക്രത്തില്‍ കുടിക്കിക്കളയുന്നതായതുകൊണ്ടാണ്‌ “ഇദന്ത'യെ ഗുരുദേവന്‍ 
“വാമ'യെന്ന്‌ അതായത്‌ അഹന്തയ്ക്കെതിരാണെന്നു പ്രസ്താവിച്ചിരിക്കുന്നത്‌. 
ഇതേ കാര്യം തന്നെയാണു തുഞ്ചത്തു ഗുരു: 


ഒന്നായ നിന്നെയിഹ രമണ്ടന്നുകണ്ടളവി- 
ല്ുണ്ടായൊരിണ്ടല്‍്‌ ബത മിണ്ടാവതല്ല മമ 


എന്നു ഹരിനാമകീര്‍ത്തനത്തില്‍ പ്രസ്താവിക്കുന്നത്‌. 

സംസാര്രഭമത്തിന്റെ രഹസ്യം ഇങ്ങനെ വെളിപ്പെടുത്തിയിട്ട്‌ സൃഷ്ടി 
യുടെയും സാക്ഷാത്കാരത്തിന്റെയും ഉജ്ജ്വല ചിത്രങ്ങള്‍ ഒരുമിച്ചൊരേപദ്യ 
ത്തില്‍ അനിതര സാധാരണമായ കലാകാശലത്തോടുകുടി വരച്ചുകാട്ടുക 
യാണടുത്തപദ്യത്തില്‍. 


650 ശീനാരായണ ഗുരു ദേവക്യത?കശീ സമ്വുര്‍ണവ്യാഖ്്യാനം - ഭാഗം 7 


52. ധ്വനിമയമായ്‌ ഗഗനം ജ്വലിക്കുമന്നാ- 
ളണയുമതിങ്കലശേഷദൃശ്യജാലം:- 
പുനരവിടെ ത്രിപുടിക്കു പൂര്‍ത്തിനല്‍കും 
സ്വനവുമടങ്ങുമിടം സ്വയംപ്രകാശം. 
ധ്വനിമയമായ്‌-ശബ്ദമയമായി; ഗഗനം-ആകാശം; ജലിക്കും-പ്രത്യക്ഷ 
പ്പെടും; അന്നാള്‍-തുടര്‍ന്ന്‌; അതിങ്കല്‍-ആ ആകാശത്തില്‍; അശേഷദൃശ്യജാ 
ലം-എല്ലാപ്രപഞ്ചഘടകങ്ങളും; അണയും-ഒത്തുചേരും; പുനരവിടെ-വീണ്ടും 
അവിടെ; ത്രിപുടിക്കു-അറിവ്‌; അറിയുന്നന്‍, അറിയപ്പെടുന്ന പദാര്‍ഥം എന്ന 
അറിവിന്റെ മുന്നുപുടങ്ങള്‍ക്കും; പൂര്‍ത്തിനല്‍കും-വേര്‍തിരിഞ്ഞ അവസ്‌അഥ 
വന്നുചേരും; സ്വനവുമടങ്ങുമിടം-പ്രപഞ്ചഘടകങ്ങളും ശബ്ദവും മാഞ്ഞുമ 
റയുന്ന അഖണ്ഡബോധമാണ്‌; സ്വയം പ്രകാശം-സ്വയം പ്രകാശിച്ചുവിളങ്ങുന്ന 
സത്യം. 
ശബ്ദമയമായി ആകാശം പ്രത്യക്ഷപ്പെടും. തുടര്‍ന്ന്‌ ആ ആകാശത്തില്‍ 
എല്ലാ (്രപഞ്ചഘടകങ്ങളും ഒത്തുചേരും. വീണ്ടും അവിടെ അറിവ്‌, അറിയു 
ന്നവന്‍, അറിയപ്പെടുന്ന പദാര്‍ഥം എന്ന അറിവിന്റ മൂന്നു പുടങ്ങള്‍ക്കും വേര്‍തി 
രിഞ്ഞ അവസ്ഥ വന്നുചേരും. പ്രപഞ്ചഘടകങ്ങളും ശബ്ദവും മാഞ്ഞുമറ 
യുന്ന അഖണ്ഡബോധമാണു സ്വയം പ്രകാശിച്ചുവിളങ്ങുന്ന സത്യം. 


സൃഷ്ടിവിവരണപരമായ വ്യാഖ്യാനമാണിത്‌. ഇനി സാക്ഷാത്കാരപര 
മായ വ്യാഖ്യാനമെന്തെന്നു നോക്കാം. 

ധ്വനിമയമായ്‌-അനാഹതധ്വനിമയമായ; ഗഗനം-ഹൃദയഗുഹയിലെ ദഹ 
രാകാശം; ജ്വലിക്കും-വ്യക്തമായി തെളിയും; അന്നാള്‍-തുടര്‍ന്ന്‌; അതിങ്കല്‍-ആ 
ദഹരാകാശത്തില്‍; അശേഷദൃശ്യജാലം-പ്രപഞ്ചദൃശ്യങ്ങളുടെ മുഴുവന്‍ അനു 
ഭവം; അണയും-അസ്തമിക്കും; പുനരിവിടെ-വീണ്ടും അവിടെ; ത്രിപുടിക്കു 
പൂര്‍ത്തിനല്‍കും- അറിവ്‌, അറിയുന്നവന്‍, അറിയപ്പെടുന്നത്‌ എന്ന ത്രിപുടി 
ബോധത്തില്‍ ഒന്നായി ലയിക്കും; സ്വനവും അടങ്ങുമിടം- അങ്ങനെ അനാ 
ഹതധ്വനിയും ലയിച്ചുചേരുന്ന അഖണ്ഡ ബോധമാണ്‌; സ്വയം 
പ്രകാശം-സ്വയം അനുഭവസ്വരൂപമായി വിളങ്ങുന്ന സത്യം. 


അനാഹത ധ്വനിമയമായ ഹൃദയഗുഹയിലെ ദഹരാകാശം വ്യക്തമായി 
തെളിയും. തുടര്‍ന്ന്‌ ആ ദഹരാകാശത്തില്‍ പ്രപഞ്ചദൃശ്യങ്ങളുടെ മുഴുവന്‍ 
അനുഭവം അസ്തമിക്കും. വീണ്ടും അവിടെ അറിവ്‌, അറിയുന്നവന്‍, അറിയ 
പ്പെടുന്നത്‌ എന്ന ത്രിപുടി ബോധത്തില്‍ ഒന്നായി ലയിക്കും. അങ്ങനെ അനാ 
ഹത്വധനിയും ലയിച്ചുചേരുന്ന അഖണ്ഡബോധമാണ്‌ സ്വയം അനുഭസ്വരൂപ 
മായി വിളങ്ങുന്ന സത്യം. 


ധ്വനിയുമടങ്ങുമിടം സ്വയം പ്രകാശം 


ശബ്ദമയമായ ആകാശമാണു സൃഷ്ടിയുടെ പ്രാരംഭം. അന്‍പത്തൊ 
ന്നാംപദൃത്തില്‍ വിവരിച്ച അഹന്തയും ഇദന്തയും ആരംഭത്തില്‍ ശബ്ദാത്മ 
കങ്ങളാണെന്നു പറയേണ്ടതില്ലല്ലോ. ഞാന്‍, ഞാന്‍ എന്നും ഇത്‌, ഇത്‌ എന്നു 
മുള്ള ശബ്ദങ്ങള്‍ ഉച്ചരിക്കപ്പെടാതെ അഹന്തയോ ഇദന്തയോ രൂപംകൊള്ളു 


ആത്മോപദേശശതകം 651 


ന്നതല്ല. അന്തഃകരണഘടകങ്ങളായ സങ്കല്‍പ്പങ്ങളെല്ലാം ശബ്ദാത്മകങ്ങളാണ്‌. 
ശബ്ദത്തിന്റെ അകമ്പടി കുടാതെ അഹംബോധമോ പദാര്‍ഥബോധമോ 
സാദ്ധ്യമല്ലതന്നെ. ആകാശത്തിലാണു ശബ്ദവും ശബ്ദത്തെ പിന്‍തുടര്‍ന്ന 
നുഭവപ്പെടുന്ന മറ്റു സകല പ്രപഞ്ച ദൃശ്യങ്ങളും ചേര്‍ന്നു പ്രകാശിക്കുന്ന 
തെന്നു സ്പഷ്ടം. ദൃശ്യാവിര്‍ഭാവത്തോടെ അറിവ്‌, അറിയുന്നവന്‍, അറിയ 
പ്പെടുന്നത്‌ എന്നിങ്ങനെ അറിവിനു മൂന്നു പുടങ്ങള്‍ വേര്‍തിരിയുന്നു. ദ്വൈതാ 
നുഭവം ഇവിടെ പുര്‍ണത്രപ്രാപിക്കുന്നു. (ര്രിപുടിയെക്കുറിച്ചറിയാന്‍ നാലാം 
പദ്യത്തിന്റെ വ്യാഖ്യാനം ഒന്നു കൂടി വായിക്കുക.) സൃഷ്ടിയുടെ പ്രാരംഭ 
മായി ശബ്ദമയമായ ആകാശമാണുണ്ടായതെങ്കില്‍ ശബ്ദമൊടുങ്ങി ആകാ 
ശ്രപതിഭാസവും മറയുന്ന അനുഭവതലം തന്നെയാണു സത്യമെന്നു തീര്‍ച്ച. 
അതുതന്നെയാണ്‌ അദ്വയയാഖണ്ഡ ബോധാനുഭവതലം. അവിടെ ദേശകാല 
പ്രതീതിപോലും അസ്തമിക്കുന്നു. ഇനി നമുക്കു പദ്യത്തിലെ സാക്ഷാത്കാ 
രപരമായ അര്‍ഥം അല്‍പ്പം വിശദമായി ധരിക്കാം. (ദഹരാകാശത്തെയും അനാ 
ഹതധ്വനിയെയും കുറിച്ചറിയാന്‍ രണ്ടാമത്തെയും പതിനാറാമത്തെയും ശ്ലോക 
ങ്ങളുടെ വ്യാഖ്യാനം ഒന്നുകൂടി വായിക്കുക). സങ്കല്‍പ്പനിരോധം ശീലിക്കുന്ന 
യോഗിക്ക്‌ ഹൃദയഗുഹയിലെ ദഹരാകാശം അനാഹതധ്വനിമയമായി പ്രകാ 
ശിക്കും. അനാഹതധ്വനിയിലും നിസ്സംഗനായി യോഗി ചിത്തത്തെനിരുദ്ധാവ 
സ്ഥയിലെത്തിക്കുന്നതോടെ ധ്വനിയുമടങ്ങി സ്വയം പ്രകാശിക്കുന്ന അഖണ്ഡ 
ബോധം അനാവൃതമാകും. ഇതാണു പൂര്‍ണമായ അദ്വൈത സാക്ഷാത്കാരം. 
നിര്‍വികല്‍പ്പദശയില്‍ ഈ നുഭവതലത്തിലെത്തുന്ന യോഗി വ്യുത്ഥാനദശ 
യില്‍ വീണ്ടും ദേഹബോധവും പ്രപഞ്ചബോധവുമുള്ളവനായി ഭവിച്ചാലും 
ധ്വനിമുതലിങ്ങോട്ടുള്ളതെല്ലാം മരുമരൂചികപോലെ ഇല്ലാത്തവയാണെന്നാണ 
നുഭവം. പിന്നെ സൃഷ്ടി വിവരണങ്ങളെല്ലാം പ്രപഞ്ചം ഉണ്ടെന്നുഭവിക്കുന്ന 
ജിജ്ഞാസുവിന്‌ അദ്വൈതസത്യം വെളിപ്പെടുത്തിക്കൊടുക്കാനുള്ള ഉപായ 
ങ്ങള്‍മാത്രം. ്രിപുടിമുടിഞ്ഞു തെളിയുന്ന കേവല ബോധമാണു സത്യം. ഇതു 
“കപടയതിക്കു കരസ്ഥമാകുവീലെന്നു പതിനാലാം പദ്യത്തില്‍ പറഞ്ഞിട്ടു 
ള്ളതുകൂടി ഇവിടെ ഓര്‍മ്മിക്കേണ്ടതാണ്‌. 


ആകാശാദി ഭൂതങ്ങളെ സൃഷ്ടിച്ചുകാണിക്കുന്നതും അവയെയകറ്റി പര 
മസത്യം വെളിപ്പെടുത്തിത്തരുന്നതും പരമാത്മസത്തയുടെ ശക്തിതന്നെ 
യെന്നുള്ള കാര്യം ആവര്‍ത്തിച്ചുറപ്പിക്കുകയാണടുത്തതില്‍. 


53. ഇതിലെഴുമാദിമശക്തിയിങ്ങുകാണു- 
ന്നിതു സകലം പെറുമാദിബീജമാകും; 

മതിയതിലാക്കി മറന്നിടാതെ മായാ- 

മതിയറുവാന്‍ മനനംതുടര്‍ന്നിടേണം. 
ഇതിലെഴും-അഖണ്ഡബോധസ്വരൂപമായ സതൃത്തിലുള്ള; ആദിമ 
ശക്തി-കാരണശക്തി; ഇങ്ങുകാണുന്നിതുസകലം-ഈ ലോകത്തു കാണപ്പെ 
ടുന്ന എല്ലാകാഴ്ചകള്‍ക്കും; പെറുമാദി ബീജമാകും-ജന്മമരുളുന്ന ആദ്യത്തെ 
വിത്താകുന്നു; മതിയതിലാക്കി-ഇക്കാര്യം ബുദ്ധിക്കൊണ്ടറിഞ്ഞു; മറന്നി 
ടാതെ-ഒരുനിമിഷംപോലും മറന്നുപോകാതെ; മായാമതിയറുവാന്‍-മായാ 


652 ശ്രീനാരായണ ഗൃുരുദേവക്യതികള്‍ സദ്ഥുര്ണഡ്യാഷ്യാനം - ഭാഗം 7 


മോഹം അകലാനായി; മനനം തുടര്‍ന്നിടേണം-സത്യസ്ഥിതി വിചാരം ചെയ്തു 
റപ്പിക്കേണ്ടതാണ്‌. 
അഖണ്ഡബോധസ്വരൂപമായ സത്യത്തിലുള്ള കാരണശക്തി ഈ 
ലോകത്തു കാണപ്പെടുന്ന എല്ലാ കാഴ്ചകള്‍ക്കും ജന്മമരുളുന്ന ആദ്യവി 
ത്താകുന്നു. ഇക്കാര്യം ബുദ്ധിക്കൊണ്ടറിഞ്ഞ്‌ ഒരുനിമിഷംപോലും മറന്നുപോ 
കാതെ മായാമോഹമകലാനായി സത്യസ്ഥിതി വിചാരം ചെയ്തുറപ്പിക്കേണ്ട 
താണ്‌. 


മനനം തുടര്‍ന്നിടേണം 


വസ്തുവിചാരമാണു മനനം. അനേകമായിക്കാണപ്പെടുന്ന പ്രപഞ്ചദ്യ 
ശ്യങ്ങളില്‍ ഏകമായ വസ്തു സ്ഥിതി ചെയ്യുന്നു എന്നു ബോധ്യപ്പെട്ടാല്‍ 
എവിടെയും ആ ഏക വസ്തുവിനെ വിചാരം ചെയ്തുറപ്പിക്കണം. അഖണ്ഡ 
ബോധസ്വരൂപമായ ബ്രഹ്മമാണു പ്രപഞ്ചത്തിന്റെ ആദികാരണമായ വസ്തു 
സ്വരൂപമെന്നു തെളിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോള്‍ ഇവിടെ പലതും കാണുന്നതോ? 
വസ്തുശക്തി സങ്കല്‍പ്പങ്ങളിലൂടെ ആ വസ്തുവിനെത്തന്നെ പല 
താക്കിക്കാണിക്കുന്നു. ശക്തിയോ അതുണ്ടാക്കിക്കാണിക്കുന്ന സങ്കല്‍പ്പദൃശ്യ 
ങ്ങളോ ഒരിക്കലും ശക്തനില്‍നിന്നും ഭിന്നങ്ങളാവാന്‍ പറ്റില്ല. ഇക്കാര്യമാണു 
മനനം ചെയ്തുറപ്പിക്കേണ്ടത്‌. അഖണ്ഡബോധം സാക്ഷാത്കരിക്കുന്ന 
യോഗിക്ക്‌ ഇക്കാര്യം പ്രത്യക്ഷമായിത്തന്നെ തെളിയുന്നു. യോഗി സമാധി 
യില്‍നിന്നുണരുമ്പോള്‍ എങ്ങോ പോയി മറഞ്ഞിരുന്ന സങ്കല്‍പ്പങ്ങള്‍ ശക്തി 
സ്പന്ദനത്തിലൂടെ പുതുതായി ആവിര്‍ഭവിക്കുന്നതു നേരിട്ടു കണ്ടറിയുന്നു. 
സവികല്‍പ്പ സമാധിദശകളിലും ശക്തിയുടെ പ്രവര്‍ത്തനം യോഗിക്കു നേരിട്ടു 
തെളിയുന്നു. യോഗിക്ക്‌ അത്ഭുതകരങ്ങളായ സിദ്ധികള്‍ സ്വായത്തമാ 
ക്കാന്‍പോലും ഈ ശക്തി പ്രയോജകീഭവിക്കുന്നു. വ്യക്തിശരീരത്തില്‍ 
“കുണ്ഡലിനി” എന്നു യോഗശാസ്ത്രം പേരിട്ടിട്ടുള്ള ഈ പ്രാണശക്തിയുടെ 
ആവിര്‍ഭാവതിരോഭാവങ്ങളെ അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണു ഗുരുദേവന്‍ 
“കുണ്ഡലിനിപ്പാട്ട്‌ എന്ന രഹസ്യപൂര്‍മമായ കൃതി രചിച്ചിട്ടുള്ളത്‌. ഈ ശക്തി 
യുക്തിചിന്തകന്‍ അനിര്‍വചനീയയാണ്‌. ലാകികനു മായയാണ്‌ സത്യം. ഒരു 
യോഗിക്കാകട്ടെ തുച്ഛയാണ്‌. തന്റെ ചൊല്‍പ്പടിക്കു നിറുത്തി പ്രവര്‍ത്തിപ്പി 
ക്കാവുന്നവളാണെന്നു താല്‍പ്പര്യം. പലതുകാട്ടി ശ്രമിപ്പിക്കുന്നതും ഒന്നു കാട്ടി 
സുഖിപ്പിക്കുന്നതും ഈ ശക്തിതന്നെ. അതുകൊണ്ടാണല്ലോ ശക്തിയെഅ 
ന്യയെന്നും സമയെന്നും രണ്ടായിത്തിരിച്ചത്‌. അന്തിമ വിശകലനത്തില്‍ 
ശക്തിയും ശക്തികാര്യങ്ങളും ശക്തനും ഒന്നുംതന്നെ. അതുകൊണ്ടാണു ഗുരു 
ദേവന്‍ ദൈവശകതത്തില്‍ മനോഹരമായി ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത്‌: 


നീയല്ലോ മായയും മായാ- 
വിയും മായാവിനോദനും 
നീയല്ലോ മായയെ നീക്ക? 
സ്തായുജ്യം നല്‍കുമാര്യന്ും 


ആത്മോപദേശശതകം 653 





ഈ മായയുടെ രഹസ്യം മായയ്ക്കുള്ളില്‍ നിന്നുകൊണ്ടന്വേഷിച്ചാല്‍ 
ഒരിക്കലും പിടികിട്ടുകയില്ല. അതുകൊണ്ട്‌ ധീരനായ സത്യാന്വേഷി ഏകത്വ 
ബോധം വളര്‍ത്തി മായയെ ഒഴിച്ചുമാറ്റാനാണു യത്നിക്കേണ്ടത്‌. ഇരു 
ട്ടില്‍നിന്നു കൊണ്ട്‌ ഇരുട്ടിന്റെ രഹസ്യം അന്വേഷിച്ചിട്ടുകാര്യമില്ലല്ലോ. വെളിച്ചം 
കൊണ്ടുവന്നു ഇരുട്ടിനെയകറ്റാനാണു യത്നിക്കേണ്ടതു. വെളിച്ചമെത്തിക്ക 
ഴിഞ്ഞാല്‍ എങ്ങോട്ടുപോയെന്നറിയാതെ ഇരുട്ടു മാഞ്ഞു മറഞ്ഞുകൊള്ളും. 
അതുപോലെ ഏകത്വബോധം വളര്‍ത്തുന്ന ധീരനായ സത്യാന്വേഷിയുടെ 
മുന്‍പില്‍ നിന്നും മായ കണ്‍മിഴിച്ചു നില്‍ക്കവേ മാഞ്ഞു മറഞ്ഞു കൊള്ളും. 
(മുപ്പത്താറാം പദ്യത്തിന്റെ മുഖവുര ഒന്നുകൂടി വായിക്കുക.) 

ജാഗ്രത്ത്‌, സ്വപ്നം, സുഷുപ്തി ഇവയാണല്ലോ പ്രപഞ്ചാനുഭവസ്ഥാന 
ങ്ങള്‍. ഈ മൂന്നനുഭവസ്ഥാനങ്ങളെയും വിശകലനംചെയ്തു പഠിക്കാന്‍ യത്നി 
ക്കുന്നയാളിന്‌ പ്രപഞ്ചം മായാമയമാണെന്നെളുപ്പം വെളിപ്പെടുന്നതാണ്‌. ഇവ 
യുടെ രഹസ്യം വെളിപ്പെടുത്തുകയാണ്‌ അടുത്ത രണ്ടു പദ്യങ്ങളില്‍. 


54. ഉണരുമവസ്ഥയുറക്കിലില്ലുറക്കം 
പുനരുണരുമ്പൊഴുതും സ്ഫുരിക്കുവീല; 
അനുദിനമിങ്ങനെ രണ്ടുമാദിമായാ- 
വനിതയില്‍നിന്നു പുറന്നുമാറിടുന്നു. 
ഉണരുമവസ്ഥ-ഉണര്‍ന്നിരുന്നു പ്രപഞ്ചദൃശ്യങ്ങളെ അനുഭവിക്കുന്ന 
ജാഗ്രത്ത്‌; ഉറക്കില്‍-ദൃശ്യാനുഭവമെല്ലാം മാഞ്ഞുമറയുന്ന സുഷുപ്തിയില്‍; 
ഇല്ല-കാണ്മാനില്ല; ഉറക്കം-സുഷുപ്തി; പുനരുണരുംപൊഴുതും-വീണ്ടും 
ഉണര്‍ന്നു ജാഗ്രത്തിലെത്തുമ്പോഴും; സ്ഫുരിക്കുവീല-കാണ്മാനില്ല; അനു 
ദിനം-ദിവസംതോറും; ഇങ്ങനെ രണ്ടും-ഈ വിധം ജാഗ്രത്തും സുഷുപ്തിയും; 
ആദിമായാവനിതയില്‍നിന്ന്‌ -കാരണശക്തിയായ മായാമാതാവില്‍നിന്ന്‌; പുറ 
ന്നുമാറിടുന്നു-മാറി മാറിവന്നും പോയുമിരിക്കുന്നു. 
ഉണര്‍ന്നിരുന്നു പ്രപഞ്ചദൃശ്യങ്ങളെ അനുഭവിക്കുന്ന ജാഗ്രത്ത്‌ ദൃശ്യാ 
നുഭവമെല്ലാം മാഞ്ഞുമറയുന്ന സുഷുപ്തിയില്‍ കാണ്മാനില്ല. സുഷുപ്തി 
വീണ്ടും ഉണര്‍ന്നു ജാഗ്രത്തിലെത്തുമ്പോള്‍ കാണ്മാനില്ല. ദിവസം തോറും 
ഈ വിധം ജാഗ്രത്തും സുഷുപ്തിയും കാരണശക്തിയായ മായാമാതാവില്‍ 
നിന്നും മാറി മാറി വന്നും പോയുമിരിക്കുന്നു. 


പുറന്നുമാറിടുന്നു 

ഇവിടെ സ്വപ്നാവസ്ഥയെക്കൂടെ ജാഗ്രത്തില്‍ ഉള്‍പ്പെടുത്തിക്കൊ 
ണ്ടാണു രണ്ടവസ്ഥകളെക്കുറിച്ചു ചര്‍ച്ച ചെയ്യുന്നതെന്നോര്‍ക്കേണ്ടതാണ്‌. 
അടുത്ത പദ്യത്തില്‍ ഗുരുദേവന്‍ തന്നെ ജാഗ്രത്തിനെ “നെടിയകിനാവാ'യി 
ചിത്രീകരിച്ചിരിക്കുന്നത്‌ ഇക്കാര്യം കൂടുതല്‍ വ്യക്തമാക്കുന്നു. ജാഗ്രത്ത്‌, 
സ്വപ്നം, സുഷുപ്തി ഇവ പ്രജ്ഞയുടെ മാറി മാറിവരുന്ന അനുഭൂതിമണ്ഡല 
ങ്ങളാണ്‌. ഒന്നനുഭവിക്കുമ്പോള്‍ മറ്റൊന്നനുഭവിക്കാന്‍ സാദ്ധ്യമല്ല. പക്ഷെ 
മുന്നവസ്ഥകളും അനുഭവിക്കുന്ന പ്രജ്ഞ ഒന്നാണെന്നു തീര്‍ച്ച. സ്വപ്നവും 


654 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





ഗാഡഃനിദ്രയുമെല്ലാം താന്‍ തന്നെയാണനുഭവിച്ചതെന്ന്‌ ഉണരുമ്പോള്‍ നല്ല 
വണ്ണം എല്ലാവര്‍ക്കും ബോധ്യമാകുന്നു. സ്ക്രീനില്‍ ചിത്രങ്ങളെന്നപോലെ 
വിട്ടുവിട്ട്‌ അനുഭവിക്കാന്‍ കഴിയുന്ന ദശകളായതുകൊണ്ട്‌ വേണമെങ്കില്‍ 
പ്രജ്ഞയ്ക്ക്‌ ഇവയെ മൂന്നിനെയും ഉപേക്ഷിച്ചു സ്വതന്ത്രമായി നില്‍ക്കാന്‍ 
കഴിയുമെന്നു സ്പഷ്ടം. മാറി മാറി വരുന്ന ചിത്രങ്ങള്‍ എല്ലാം ഉപേക്ഷിക്ക 
പ്പെട്ടാല്‍ സ്ക്രീന്‍ ശുദ്ധമായി നില്‍ക്കുമല്ലോ; അതുപോലെ. തുരീയാവസ്ഥ 
യില്‍ പ്രജ്ഞ സ്വതന്ത്രമായി നില്‍ക്കുന്നു എന്ന്‌ ഇരുപത്തെട്ടാം ശ്ലോകത്തില്‍ 
വിവരിച്ചിട്ടുമുണ്ടല്ലോ. ഒരാളിനു മൂന്നു വീടുകളുണ്ടെന്നു കരുതുക. അയാള 
വയില്‍ മാറി മാറിത്താമസിക്കുന്നു. മാറി മാറിത്താമസിക്കാനൊക്കുന്ന വീടു 
കള്‍ വേര്‍പെടുത്താന്‍ വയ്യാത്തവിധം അയാളോടു ബന്ധപ്പെട്ടവയല്ലെന്ന്‌ 
സ്പഷ്ടമല്ലേ? എപ്പോള്‍ വേണമെങ്കിലും മുന്നുവീടുകളെയും അയാള്‍ക്കു 
പേക്ഷിച്ച്‌ സ്വതന്ത്രനാകാം. അതുപോലെ പ്രജ്ഞയ്ക്ക്‌ ജാഗ്രത്‌ സ്വപ്നസു 
ഷുപ്തിദശകളെ ഉപേക്ഷിച്ചു സ്വതന്ത്രമാകാവുന്നതാണ്‌. പ്രജ്ഞ സ്വതന്ത്ര 
മായാല്‍ ഈ അനുഭൂതി ദശകള്‍ പാടെ നില്‍ക്കും. സ്വതന്ത്ര പ്രജ്ഞ നിത്യ 
മായി നില്‍ക്കുകയും ചെയ്യും. ഇങ്ങനെ ശുദ്ധമായ അറിവില്‍ മാറിമാറി അല്‍പ്പ 
കാലത്തേയ്ക്കുമാത്രം പ്രതിഭാസിക്കുകയും പ്രജ്ഞ പാടെ കൈവിട്ടാല്‍ എവി 
ടെപ്പോയി എന്നറിയാന്‍ കഴിയാതെ മറഞ്ഞുപോകുന്നവയുമായ അനുഭൂതി 
കളെ മായാ പ്രതിഭാസങ്ങളെന്നല്ലാതെ എന്തു പറയാന്‍. ഇവയെല്ലാം വസ്തു 
ശക്തിയില്‍ മരുഭൂമിയില്‍ കാനല്‍ജലം പോലെ വെറുതേ തോന്നുന്ന 
കാഴ്ചകള്‍ മാത്രം. അതുകൊണ്ടു ബുദ്ധിമാനായ സത്യാന്വേഷി ഭ്രമങ്ങളായ 
ജാഗ്രത്‌ സ്വപ്നസുഷുപ്ത്യനുഭവങ്ങളെയകറ്റി ശ്രമാധിഷ്ഠാനമായ കേവലപ്ര 
ജ്ഞയെ സ്വരൂപമായി തെളിച്ചനുഭവിക്കേണ്ടതാണ്‌. ശ്രീശങ്കരഭഗവത്പാദര്‍ 
തന്റെ പ്രസിദ്ധ കൃതിയായ ഉപദേശസാഹസ്രിയില്‍ പ്രഖ്യാപിക്കുന്നുതു 
നോക്കുക:- 


ജാഗ്രത്‌ സ്വപ്നം തയോര്‍ബ്ിജം 
സൃഷ്ുപ്താഖ്യാം തമോമയം 
അന്വ്യോന്യസ്മിന്നസത്ഥച്ച 
നാസ്തീഭത്യതത്‌ (ത്യം ത്യജേത്‌ 


“ജാഗ്രത്തും സ്വപ്നവും അവയുടെ ബീജാവസ്ഥയായ ഇരുളടഞ്ഞ 
സുഷുപ്തിയും ഒന്നുള്ളപ്പോള്‍ മറ്റൊന്നില്ലാത്തതുകൊണ്ട്‌ വെറും മായാപ്ര 
തിഭാസങ്ങളാണെന്നറിഞ്ഞ്‌ ഉപേക്ഷിക്കപ്പെടേണ്ടവയാണ്‌.. 

സൂക്ഷ്മമാലോചിച്ചാല്‍ ഉറക്കവും സ്വപ്നവുമെന്ന പോലെ നിത്യവും 
ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുന്നതാണു ജാഗ്രത്തുമെന്നു കാണാന്‍ കഴിയും. 
മുന്നും മാറി മാറി അനുഭവിക്കുന്ന പ്രജ്ഞ ഈ അനുഭവങ്ങളെ താരതമ്യം 
ചെയ്തു പഠിച്ചാലേ ഇക്കാര്യം ബോദ്ധ്യപ്പെടു. പക്ഷെ എല്ലാവരും എന്തു 
കൊണ്ടങ്ങനെ ചെയ്തു സത്യം കണ്ടെത്തുന്നില്ല? ഈസംശയത്തിനുത്തര 
മാണടുത്ത പദ്യം: 


ആത്മോപദേശശതകം 655 





55. നെടിയ കിനാവിതു നിദ്രപോലെ നിത്യം 
കെടുമിതുപോലെ കിനാവുമിപ്രകാരം 
കെടുമതി കാണുകയില്ല കേവലത്തില്‍ 
പെടുവതിനാലനിശം ഭ്രമിച്ചിടുന്നു 
നെടിയ കിനാവിതു-ഈ ജാഗ്രത്ത്‌ ഒരു നീണ്ട സ്വപ്നമാണ്‌; നിദ്ര 
പോലെ; നിത്യംകെടും-ഇതും ദിവസേന ഇല്ലാതാകും; ഇതുപോലെ കിനാവും 
ഇപ്രകാരം-ഇപ്രകാരം സ്വപ്നവും ദിവസേന ഉണ്ടായിമറയുന്നതാണല്ല്ലോ; 
കെടുമതി-മായാമോഹത്തില്‍ പെട്ടു ബുദ്ധി നശിച്ചയാള്‍; കാണുക 
യില്ല-ജാഗ്രത്‌ സ്വപ്നസുഷുപ്തികളുടെ ഈ മാറി മാറി വരവ്‌ ചിന്തിച്ചറിയു 
ന്നില്ല; കേവലത്തില്‍-ഇവയിലൊന്നു മാത്രമായ ജാഗ്രത്തില്‍; പെടുവതി 
നാല്‍-കാണപ്പെടുന്നവ സത്യമാണെന്നു ഭ്രമിച്ചു പോകുന്നതിനാല്‍; 
അനിശം-സദാ സമയം; ഭ്രമിച്ചിടുന്നു- അവയുടെ പിന്നാലേകൂടി ദുഃഖിക്കുന്നു. 
ഈ ജാഗ്രത്ത്‌ ഒരു നീണ്ട സ്വപ്നമാണ്‌. ഉറക്കം പോലെ ഇതും ദിവ 
സേന ഇല്ലാതാകും. ഇപ്രകാരം സ്വപ്നവും ദിവസേന ഉണ്ടായി മറയുന്നതാ 
ണല്ലോ. മായാമോഹത്തില്‍ പെട്ടു ബുദ്ധി നശിച്ചയാള്‍ ജാഗ്രത്‌ സ്വപ്നസു 
ഷുപ്തികളുടെ ഈ മാറി മാറി വരവ്‌ ചിന്തിച്ചറിയുന്നില്ല. ഇവയിലൊന്നു മാത്ര 
മായ ജാഗ്രത്തില്‍ കാണപ്പെടുന്നവ സത്യമാണെന്നു ഭ്രമിച്ചുപോകുന്നതിനാല്‍ 
സദാ സമയം അവയുടെ പിന്നാലെ കൂടി ദുഃഖിക്കുന്നു. 


അനിശം ശ്രമിച്ചിടുന്നു 


ജാഗ്രദനുഭവങ്ങളെ സത്യമെന്നു കരുതി അവയുടെ പിന്നാലെ സുഖം 
തേടി അകപ്പെടുന്നതുകൊണ്ടാണല്ലോ എല്ലാ ദുഃഖങ്ങളും വന്നുചേരുന്നത്‌. 
സ്വപ്നത്തോടും സുഷുപ്തിയോടും താരതമ്യപ്പെടുത്തി ജാഗ്രദനുഭവങ്ങളും 
മിഥ്യയാണെന്നെന്തുകൊണ്ടു ബോധിക്കുന്നില്ല. സ്വപ്നാനുഭവങ്ങളെക്കാള്‍ 
ജാഗ്രദനുഭവങ്ങള്‍ക്ക്‌ എന്തു മെച്ചമാണുള്ളത്‌? ജാഗ്രദനുഭവങ്ങള്‍ ഒരു നീണ്ട 
സ്വപ്നമാണ്‌. ജാഗ്രത്തിലെ ദേശകാലങ്ങള്‍ നീണ്ടതാണ്‌. സ്വപ്നത്തിലെ ദേശ 
കാലങ്ങള്‍ ചുരുങ്ങിയവയും. ഈ അനുഭൂതികള്‍ക്കു തമ്മില്‍ ഇത്രയേ വൃത്യാ 
സമുള്ളൂ. മറ്റെല്ലാ കാര്യങ്ങളിലും ജാഗ്രത്തും സ്വപ്നവും തുല്യമാണ്‌. ജാഗ്ര 
ത്തില്‍ സങ്കല്‍പ്പങ്ങളും ദൃശ്യപദാര്‍ഥങ്ങളും ഉണ്ട്‌. സ്വപ്നത്തിലുമുണ്ട്‌ 
സങ്കല്‍പ്പങ്ങളും ദൃശ്യപദാര്‍ഥങ്ങളും. സങ്കല്‍പ്പങ്ങള്‍ നിലച്ചാല്‍ ജാഗ്രത്തില്‍ 
വസ്തുപ്രതിഭാസങ്ങള്‍ മറയും. സ്വപ്നദൃശ്യങ്ങളും സങ്കല്‍പ്പം തീര്‍ന്നാല്‍ 
തീരും. ജാഗ്രത്തില്‍ ജാഗ്രത്‌ ദൃശ്യങ്ങള്‍ സത്യമാണ്‌. സ്വപ്നത്തില്‍ സ്വപ്ന 
ദൃശ്യങ്ങളും സത്യമാണ്‌. സ്വപ്നം ജാഗ്രത്തില്‍ ഇല്ലാതാകുന്നു. ജാഗ്രത്‌ സ്വപ്ന 
ത്തിലും ഇല്ലാതാകുന്നു. ജാഗ്രത്കാലത്തില്‍ ജാഗ്രത്വസ്തുക്കളെക്കൊണ്ടു 
പ്രയോജനമുണ്ട്‌. സ്വപ്നകാലത്തില്‍ സ്വപ്നവസ്ത്ക്കുള്‍ കൊണ്ടും പ്രയോ 
ജനമുണ്ട്‌. ആദിയില്‍ ഇല്ലാതിരുന്നവയും ഇടക്കാലത്തുമാത്രം ഉണ്ടെന്നും 
തോന്നുന്നവയും അന്തത്തില്‍ വീണ്ടും ഇല്ലാതാകുന്നവയുമായ ദൃശ്യങ്ങളെ 
യാണു മിഥ്യാ പ്രതിഭാസങ്ങള്‍ എന്നു പറയുന്നത്‌. ജാഗ്രത്പദാര്‍ഥങ്ങള്‍ക്കും 
സ്വപ്നപദാര്‍ഥങ്ങള്‍ക്കും ഈ ലക്ഷണം യോജിക്കുന്നുണ്ട്‌. ജാഗ്രത്തിലനുഭ 


656 ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സന്ധ്ുര്‍ണവ്യാഖ്യാനം - ഭാഗം / 


വിക്കുന്ന സൂര്യച്ന്ദരാദി സരയുഥഘടകങ്ങള്‍പോലും ആദിയില്‍ ഇല്ലാതി 
രുന്നവയും അല്‍പ്പകാലം ഉണ്ടെന്നു തോന്നിയിട്ട്‌ ഒടുവില്‍ ഇല്ലാതാകുന്നവ 
യുമാണെന്നു ഇന്നെല്ലാവര്‍ക്കും തെളിഞ്ഞിട്ടുണ്ട്‌. സ്വപ്നദൃശ്യങ്ങളുടെ 
മിഥ്യാത്വം എല്ലാവര്‍ക്കും അനുഭവമുളളതാണല്ലോ. ഇങ്ങനെ എല്ലാ കാര്യ 
ത്തിലും സ്വപ്നവും ജാഗ്രത്തും തുല്യമാണ്‌. അതുകൊണ്ടാണ്‌ ഗുരുദേ 
വനെപ്പോലെയുള്ള സത്യദര്‍ശികള്‍ ജാഗ്രത്ത്‌ ഒരു നെടിയകിനാവാണെന്നു 
പ്രസ്താവിക്കുന്നത്‌. ദിവസേന ജാഗ്രത്ത്‌, സ്വപ്നം, സുഷുപ്തി എന്നിങ്ങനെ 
മാറി മാറി മൂന്നനുഭൂതികള്‍ ഉണ്ടാകാറുള്ളപ്പോള്‍ ഒന്നിനെമാത്രം എന്തിനു 
സത്യമെന്നു കരുതണം. ജാഗ്രത്തില്‍ ഉണ്ടായിരുന്ന ബന്ധങ്ങള്‍ നശിച്ചിട്ട്‌ 
സ്വപ്നത്തില്‍ പുതിയ ബന്ധങ്ങള്‍ ഉണ്ടാകുന്നു. സ്വപ്നബന്ധങ്ങള്‍ നശി 
ചചിട്ടു ജാഗ്രത്തില്‍ വേറെ ബന്ധങ്ങള്‍ ഉണ്ടാകുന്നു. ഇവിടെ ഒരു സംശയം 
തോന്നാം. ജാഗ്രദ്ബന്ധങ്ങള്‍ തലേന്നാളത്തെ ജാഗ്രത്തിലുണ്ടായിരുന്നവ 
തന്നെ പിറ്റേന്നും തുടരുന്നല്ലോ. സ്വപ്നത്തില്‍ അങ്ങനെ കാണുന്നുമില്ല. ഈ 
സംശയം സാരമില്ല. അതുകൊണ്ടാണല്ലോ ജാഗ്രത്തിനെ “നെടിയകിനാവ്‌' 
എന്നു ചിത്രീകരിച്ചത്‌. ഈ നെടിയകിനാവിന്റെ അവസാനമായ മരണത്തോടെ 
എല്ലാ ബന്ധങ്ങളും തകരുന്നുണ്ടല്ലോ. വീണ്ടും ജനനത്തോടെ അടുത്ത “നെടി 
യകിനാവ്‌” ആരംഭിക്കും. മുന്‍പുണ്ടായിരുന്ന ബന്ധങ്ങള്‍ തുടരുന്നതായി 
കാണുന്നുമില്ലല്ലോ. ഇങ്ങനെ മാറി മാറി വരുന്നവയില്‍ സന്തോഷിക്കാനും 
ദുഃഖിക്കാനും എന്താണുള്ളത്‌? സ്വപ്നാനുഭവങ്ങള്‍ക്കു കാരണമല്ലേ ജാഗ്രത്ത്‌ 
എന്നു ചിലര്‍ ചോദിച്ചേയ്ക്കാം. വാസ്തവത്തില്‍ ജാഗ്രത്സ്വപ്നസുഷുപ്തി 
കള്‍ മൂന്നും മാറി മാറി ദിവസേനയുണ്ടാകുന്ന അനുഭൂതികളായതുകൊണ്ട്‌ 
മറ്റൊന്നിനും കാരണമെന്നു പറയുന്നതിനര്‍ഥമില്ല. അങ്ങനെ കാരണകാര്യ 
ഭാവം പറയുകയാണെങ്കില്‍ സുഷുപ്തി, സ്വപ്ന ജാഗ്രത്തുകള്‍ക്കു കാരണ 
മെന്നുപറയുന്നതല്ലേ ഉചിതം? എന്തെങ്കിലും കാര്യകാരണബന്ധം പറയുന്നെ 
ങ്കില്‍ ഇവ മുന്നും വിത്തും വൃക്ഷവുംപോലെ പരസ്പരസാപേക്ഷങ്ങളെന്നേ 
പറയാന്‍ പറ്റു. ഇവയിലൊന്നിനും മറ്റും രണ്ടിനെയും ആശ്രയിക്കാതെ നില 
വില്‍വരാനേ സാദ്ധ്യമല്ല. സുഷുപ്തി സ്വതന്ത്രമല്ലേ? അല്ല. ജാഗ്രത്സ്വപ്ന 
സങ്കല്‍പ്പങ്ങള്‍ ലയിച്ചുണ്ടാകുന്ന മറയാണു സുഷുപ്തി. അപ്പോള്‍ സുഷുപ്തി 
തന്നെ ജാഗ്രത്‌ സ്വപ്നങ്ങളെ ആശ്രയിച്ചാണു നിലവില്‍ വരുന്നത്‌. പരസ്പര 
സാപേക്ഷങ്ങളെന്നു പറഞ്ഞാല്‍ ഒരദ്വയാധിഷ്ഠാനത്തില്‍ പ്രതിഭാസിക്കുന്ന 
മിഥ്യാദൃശ്യങ്ങളെന്നാണര്‍ഥം. വിത്തും വൃക്ഷവും അവയ്ക്കു അദ്വയമായി 
വിളങ്ങുന്ന ഭൂമിയില്‍ പ്രതിഭാസിക്കുന്ന മിഥ്യാദൃശ്യങ്ങളാണ്‌. ഭുമിയും അതി 
ലടങ്ങുന്ന പഞ്ചഭുതാംശങ്ങളുമല്ലാതെ വിത്തിലും വൃക്ഷത്തിലും പുതുതായി 
വസ്തുയാതൊന്നുമില്ല. അതുകൊണ്ടാണ്‌ ഉണ്ടായിമറയുന്ന അവയെ ഭൂമി 
യെന്ന അധിഷ്ഠാനത്തിലെ മിഥ്യാപ്രതിഭാസങ്ങളെന്നു പറയുന്നത്‌. സ്വതന്ത്ര 
മായ അധിഷ്ഠാനംമാത്രം സത്യം. വിത്തിനും വൃക്ഷത്തിനും ഭൂമിയാണു സ്വത 
ന്ത്രമായ അധിഷ്ഠാനം. ഇവിടെ ജാഗ്രത്സ്വപ്നസുഷുപ്തികളെന്ന മിഥ്യാപ്ര 
തിഭാസങ്ങളുടെ സ്വതന്ത്രാധിഷ്ഠാനമാണു ബോധം. അതുകൊണ്ടതുമാത്ര 
മാണു സത്യം. അതില്‍ മാറി മാറി ഉണ്ടായി മറയുന്ന അവസ്ഥാത്രയം അസ 


ആത്മോപദേശശതകം 657 


ത്യം. അവസ്ഥാത്രയത്തെ താരതമ്യം ചെയ്ത്‌ ഇക്കാര്യം വേര്‍തിരിച്ചറിയുന്ന 
യാളാണു ബുദ്ധിമാന്‍. അയാള്‍ക്കു കേവലബോധസ്വരുപമായ തുരീയാനു 
ഭൂതി കൈവരുന്നു. ഇവയെ താരതമ്യം ചെയ്തറിയാതെ ജാഗ്രത്തിനെമാത്രം 
സത്യമെന്നു കരുതി മോഹിച്ചു പോകുന്നയാളാണ്‌ “കെടുമതി'. അയാള്‍ മിഥ്യാ 
പ്രതിഭാസങ്ങളായ ജാഗ്രദ്‌ ദൃശ്യങ്ങളുടെ പിന്നാലെകൂടി മരുമരീചികയുടെ 
പിന്നാലേ കൂടുന്ന മാന്‍പേടയെപ്പോലെ സദാ സംസാര്രഭമത്തില്‍പ്പെട്ടുഴലാന്‍ 
ഇടവരുന്നു. 

തുരീയാനുഭൂതിയില്‍ തെളിഞ്ഞു വിളങ്ങുന്ന അഖണ്ഡബോ 
ധസത്തയില്‍ അഥവാ നിര്‍വികല്‍പ്പജ്ഞാനസ്വരൂപമായ ബ്രഹ്മസത്യത്തില്‍ 
മിഥ്യാപ്രതിഭാസങ്ങളായ പ്രപഞ്ചശരീരങ്ങളെ ഉണ്ടാക്കുകയും അഴിക്കുകയും 
ചെയ്യുന്ന പ്രകൃതിയുടെ ഈ വിളയാട്ടം അനാദികാലം മുതല്‍ തുടര്‍ന്നു വരുന്ന 
അവസാനിക്കാത്ത ഒരു പ്രരകിയയാണ്‌. സത്യമറിയാതെ ഈ വിളയാട്ടത്തില്‍ 
ഭ്രമിക്കുന്നവര്‍ക്ക്‌ അനാദിയായും അനന്തമായും ശ്രമിക്കേണ്ടതായി വരും. ഇക്കാ 
ര്യമാണടുത്ത പദ്യം വ്യക്തമാക്കുന്നത്‌. 


56. കടലിലെഴുംതിരപോലെ കായമോരോ- 
ന്നുടനുടനേറിയുയര്‍ന്നമര്‍ന്നിടുന്നു; 
മുടിവിതിനെങ്ങിതു ഹന്ത മൂലസംവിത്‌- 
കടലിലജ്രസവുമുള്ള കര്‍മമത്രേ. 
കടലിലെഴും-സമുദ്രത്തില്‍ പൊന്തിവരുന്ന; തിരപോലെ-അലയെന്ന 
പോലെ; കായമോരോന്ന്‌-സൂര്യചന്ദ്ര മനുഷ്യപക്ഷിമൃഗാദി ഓരോ ശരീരങ്ങള്‍; 
ഉടനുടന്‍-അപ്പോഴപ്പോള്‍; ഏറിയുയര്‍ന്ന്‌-പൊന്തിവന്ന്‌; അമര്‍ന്നിടുന്നു-മറ 
യുന്നു; മുടിവിതിനെങ്ങ്‌ -ഇതിനവസാനമെവിടെ? ഹന്ത-ആശ്ചര്യം; 
ഇത്-പൊന്തിവന്നുമറയുന്ന ഈ പ്രകിയ; മൂലസംവിത്കടലില്‍-അഖണ്ഡ 
ബോധ സമുദ്രത്തില്‍; അജ്രസവുമുള്ള-എല്ലായ്പ്പോഴും നടന്നുകൊണ്ടിരി 
ക്കുന്ന; കര്‍മമത്രേ-പ്രവൃത്തിയാണ്‌. 
സമുദ്രത്തില്‍ പൊന്തിവരുന്ന അലയെന്നപോലെ സൂര്യ ചന്ദ്രമനുഷ്യ 
പക്ഷിമൃഗാദി ഓരോ ശരീരങ്ങള്‍ അപ്പോഴപ്പോള്‍ പൊന്തിവന്നു മറയുന്നു. ഇ 
തിനവസാനമെവിടെ? ആശ്ചര്യം. പൊന്തിവന്നുമറയുന്ന ഈ പ്രക്രിയ അഖ 
ണ്ഡബോധസമുദ്രത്തില്‍ എല്ലായ്പ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി 
യാണ. 


അജ്രസവുമുള്ള കര്‍മമത്രേ 

ബ്രഹ്മാവു മുതല്‍ എല്ലാ പ്രപഞ്ചവസ്തുക്കളും അഖണ്ഡബോധവസ്തു 
വില്‍ ആവര്‍ത്തിച്ചുണ്ടായി മറഞ്ഞു കൊണ്ടിരിക്കുകയാണ്‌. കടലില്‍ തിരയും 
കുമിളയുമൊക്കെ ആവര്‍ത്തിച്ചുണ്ടായി മറയുന്നതുപോലെ. ജലമെന്ന 
വസ്തുവിലെ സ്വഭാവമാണു തിരയും കുമിളയും. അതുപോലെ അഖണ്ഡ 
ബോധവസ്തുവിലെ സ്വഭാവമാണു പ്രപഞ്ചം. വസ്തുവുള്ളിടത്തോളം വസ്തു 
സ്വഭാവവും ഉണ്ടായിരിക്കുമെന്നോര്‍ക്കണം. സൂര്യനില്‍ കിരണങ്ങളെന്ന 


74-2003 42 


658 ശ്രീനാരായണ ഗുരുദേവഷക്യതികശീ സന്വുര്‍ണവ്യാഖ്യാനം - ഭാഗം / 


പോലെയാണു പരമാത്മാവില്‍ പ്രപഞ്ചഘടകങ്ങള്‍. സൂര്യനെ കാണാതെ കിര 
ണങ്ങളെമാത്രം കാണുന്നയാള്‍ കിരണങ്ങള്‍ ഭിന്ന പദാര്‍ഥങ്ങളാണെന്നു തെറ്റി 
ദ്ധരിക്കുന്നു. സൂര്യനെ നേരിട്ടു കാണുന്നയാള്‍ സുര്യനും കിരണങ്ങളും ഒന്നു 
തന്നെയെന്നുനുഭവിച്ചറിയുന്നു. അതുപോലെ പരമാത്മ സാക്ഷാത്കാരം ലഭി 
ച്ചയാളിന്‌ പ്രപഞ്ചഘടകങ്ങളെല്ലാം അഖണ്ഡബോധസ്വരൂപം തന്നെയാണ്‌. 
സമാധിയില്‍ ആത്മാനുഭവം വന്നയാള്‍ വ്യുത്ഥാനദശയിലും സര്‍വത്ര പര 
മാത്മാവിനെത്തന്നെ കാണുന്നു. അദ്ദേഹം ലോകവ്യവഹാരങ്ങളിലേര്‍പ്പെട്ടു 
കഴിയുമ്പോള്‍ പോലും മാനസികമായ ഈ അനുഭവം നിമിത്തം ഏതാണ്ടു 
നിര്‍വികല്‍പ്പാവസ്ഥയില്‍തന്നെ വര്‍ത്തിക്കുന്നു. വാസിഷ്ഠത്തില്‍ വാസിഷ്ഠന്‍ 
രാമനോടു പറയുന്നതു നോക്കുക: 


ആദിത്യാദവ്യതിരേകേണ 
രശ്മയോയേനഭാവിതാഃ 
ആദിത്യാഛഏവതേതസ്്യ 

നിര്‍വികല്‍പഃസളച്യതേ. 


“ആദിത്യനില്‍നിന്നും വേര്‍പ്പെടുത്തി രശ്മികളെ ആരു കാണുന്നില്ലയോ 
അയാള്‍ക്ക്‌ രശ്മികളിലെല്ലാം ആദിത്യനെത്തന്നെ ദര്‍ശിക്കാന്‍ കഴിയുന്നു”. 
അതുപോലെ ബ്രഹ്മത്തില്‍നിന്നു വേര്‍പെടുത്തി ആരു പ്രപഞ്ചത്തെ കാണു 
ന്നില്ലയോ അയാള്‍ എല്ലാ പ്രപഞ്ചഘടകങ്ങളിലും ്രഹ്മത്തെത്തന്നെ കാണു 
ന്നു. ഇതാണു നിര്‍വികല്‍പ്പാനുഭവം. ര്രഹ്മത്തെയറിയാത്തയാള്‍ പ്രപഞ്ചഘ 
ടകങ്ങളെ ഭിന്നങ്ങളെന്നു തെറ്റിദ്ധരിക്കുന്നു. സൂര്യനുള്ളിടത്തോളം കിരണ 
ങ്ങള്‍ ഉണ്ടായിരിക്കുന്നതുപോലെ അധിഷ്ഠാനസത്യം ഉണ്ടായിരിക്കുന്നിട 
ത്തോളം പ്രപഞ്ചപ്രതിഭാസങ്ങളും ഉണ്ടായിരിക്കും. അധിഷ്ഠാനസത്തയും 
പ്രതിഭാസങ്ങളും ഒന്നാണെന്നറിഞ്ഞ്‌ അനുഭവിക്കുന്നതാണു സാക്ഷാത്കാ 
രം. പ്രകൃതിയും പുരുഷനും അനാദിയാണെന്നുള്ള ഗീതയിലെ പ്രഖ്യാപനം 
നോക്കുക:- 


പുരുഷം (്കൃത്ിം ചവ! 
വിദ്ധ്യനാദ? ഉഭാവപി 
വികാരാംശ്ചഗുണാംശ്തൈവ 
വിദ്ധി പ്രക്യതിസംഭവാ൯ 


ഭഗ. ഗീത. 13-19 


“പുരുഷനും പ്രകൃതിയും അനാദിയാണ്‌. പുരുഷ ശക്തിയായ പ്രകൃതി 
യില്‍നിന്നും രൂപം കൊള്ളുന്നവയാണു പ്രപഞ്ചരുപങ്ങളായ വികാരങ്ങളും 
ഗുണങ്ങളും. ശക്തിയായ പ്രകൃതി അനാദിയായതുകൊണ്ട്‌ വികാരങ്ങളും 
ഗുണങ്ങളും അനാദിയും അനന്തവുമായി തുടരും”. 


പ്രപഞ്ചപ്രതിഭാസങ്ങള്‍ ഇങ്ങനെ അനാദികാലം മുതല്‍ ഉള്ളവയാണെ 
ങ്കില്‍ ഇവയ്ക്കു പിന്നില്‍ നിശ്ചലവും നിര്‍വികാരവുമായ ഒരു സത്യവസ്തു 


ത്മത്മോപദേശശതകം 659 





വുണ്ടെന്നു പറയുന്നതിനെന്തര്‍ഥമാണ്‌? ഈ നിശ്ചലസത്യത്തെ ആ നിലയില്‍ 
തെളിച്ചനുഭവിക്കാന്‍ പറ്റുമോ? ഈ ചോദ്യങ്ങള്‍ക്കു സമുദ്രത്തിന്റെയും തിര 
മാലകളുടെയും ഉപമാനത്തെ മുന്‍ നിറുത്തിക്കൊണ്ടുതന്നെ ഗുരുദേവന്‍ പദ്യ 
ത്തില്‍ ഉത്തരം പറയുന്നു:- 


57. അലയറുമാഴിയിലുണ്ടനന്തമായാ- 
കലയിതുകല്യയനാദികാര്യമാകും 
സലിലരസാദിശരീരമേന്തി നാനാ- 
വുലകുരുവായുരുവായി നിന്നിടുന്നു. 
അലയറുമാഴിയില്‍-സങ്കല്‍പ്പതരംഗങ്ങള്‍ ഒടുങ്ങിയ അഖണ്ഡബോധസ 
മുദ്രത്തില്‍; ഉണ്ടനന്തമായാകല-അളവില്ലാത്ത ശക്തിസ്വരൂപം ലയിച്ചിരിപ്പുണ്ട്‌; 
ഇതു കല്യ-ഇതിനെപ്പോള്‍ വേണമെങ്കിലും നാമരൂപസൃഷ്ടിയിലൂടെ പൊന്തി 
വരാന്‍ കഴിയും; അനാദികാര്യമാകും-അനാദിയായി പ്രപഞ്ചകാര്യരുപങ്ങളെ 
വഹിക്കുന്നത്‌ ഈ ശക്തിയാണ്‌; സലിലരസാദി-ജലം, ഭൂമി തുടങ്ങിയ; ശരീ 
രമേന്തി-ദേഹങ്ങള്‍ കൈക്കൊണ്ട്‌; നാനാവുലകുരുവായ്‌-അനന്തകോടി 
ബ്രഹ്മാണ്ഡരുപങ്ങളായും; ഉരുവായി-അവയിലെ ജീവജാലങ്ങളുടെ രൂപമായും; 
നിന്നിടുന്നു-നിലനിന്നുപോരുന്നത്‌ ഈ ശക്തിതന്നെ. 
സങ്കല്‍പ്പുതരംഗങ്ങള്‍ ഒടുങ്ങിയ അഖണ്ഡബോധ സമുദ്രത്തില്‍ അള 
വില്ലാത്ത ശക്തിസ്വരൂപം ലയിച്ചിരിപ്പുണ്ട്‌. ഇതിനെപ്പോള്‍ വേണമെങ്കിലും നാമ 
രൂപസൃഷ്ടിയിലൂടെ പൊന്തിവരാന്‍ കഴിയും. അനാദിയായി പ്രപഞ്ച കാര്യ 
രൂപങ്ങളെ വഹിക്കുന്നത്‌ ഈ ശക്തിയാണ്‌. ജലം, ഭൂമി തുടങ്ങിയ ദേഹങ്ങള്‍ 
കൈക്കൊണ്ട്‌ അനന്തകോടി ബ്രഹ്മാണ്ഡ രുപങ്ങളായും അവയിലെ ജീവജാ 
ലങ്ങളുടെ രൂപമായും നിലനിന്നുപോരുന്നത്‌ ഈ ശക്തിതന്നെ. 


ഉരുവായി നിന്നിടുന്നു 


സമുദ്രത്തെ ദൃഷ്ടാന്തമാക്കികൊണ്ട്‌ അഖണ്ഡബോധത്തെയും അതിലെ 
സൃഷ്ടിപ്രകിയയെയും ഇവിടെ സൂക്ഷ്മമായി വിവരിച്ചിരിക്കുന്നു. തിരയും 
കുമിളയും ഒടുങ്ങി സമുദ്രം നിശ്ചലമായി സ്ഥിതിചെയ്യുന്നു എന്നു കരുതുക. 
നേരത്തേയുണ്ടായിരുന്ന തിരയും കുമിളയുമൊക്കെ എങ്ങോട്ടുപോയി? സമു 
ദ്രജലത്തില്‍ ശക്തിരൂപം കൈക്കൊണ്ട്‌ അവ ഒളിഞ്ഞുകിടക്കുകയാണ്‌. ഇവിടെ 
ജലവും അതിന്റെ ശക്തിയും ഒന്നായിഭവിച്ചിരിക്കുന്നു. ഇതിനര്‍ഥം തിരയും 
കുമിളയും എന്നെന്നേയ്ക്കുമായി അവസാനിച്ചിരിക്കുന്നു എന്നാണോ? ഒരി 
ക്കലുമില്ല. ജലപ്പരപ്പിന്റെ സ്വഭാവമായ കുമിളയെയും തിരയെയും എപ്പോള്‍ 
വേണമെങ്കിലും പൊന്തിച്ചു പ്രകടമാക്കാന്‍ കഴിവുള്ള ശക്തി അതില്‍ ഏകീ 
ഭവിച്ചിരിക്കുകയാണ്‌. അനാദിയായി ജലത്തില്‍ തിരയും കുമിളയും പ്രകടമാ 
ക്കിക്കൊണ്ടിരിക്കുന്നത്‌ ഈ ശക്തിയാണ്‌. അനന്തമായി ഈശക്തി അതു 
പ്രകടമമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷെ എത്രതവണ ആവര്‍ത്തിച്ചു 
ജലശക്തി അതില്‍ തിരയും കുമിളയും (പകടമാക്കിയാലും ജലമല്ലാതെ 
മറ്റൊരു പുതിയ വസ്തു ഒരിക്കലും ഉണ്ടാകുന്നില്ല. ഈ വസ്തുവിവേകമാണു 
ജ്ഞാനം. ഇതുപോലെയാണ്‌ അഖണ്ഡബോധന്വരുപനായപരമാത്മാവി 


660 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ഥുര്ണവ്യാക്യാനം - ഭാഗം I 











ന്റെയും സ്ഥിതി. സങ്കല്‍പ്പതരംഗങ്ങളെല്ലാം ഒടുങ്ങിയാല്‍ നിര്‍വികല്‍പ്പദശ 
യില്‍ ബോധം അഖണ്ഡവും നിശ്ചലവുമായി സ്ഥിതിചെയ്യുന്നു. അപ്പോള്‍ 
നേരത്തേയുണ്ടായിരുന്ന സങ്കല്‍പ്പങ്ങളും പ്രപഞ്ചദൃശ്യങ്ങളും എങ്ങോട്ടു 
പോയി? നിശ്വലബോധസത്യത്തില്‍ ശക്തി രൂപം കൈക്കൊണ്ട്‌ അവ ഒളി 
ഞ്ഞുകിടക്കുകയാണ്‌. ഇവിടെ ബോധവും അതിന്റെ ശക്തിയും ഒന്നായിഭവി 
ചിരിക്കുന്നു. ഇതിനര്‍ഥം സങ്കല്‍പ്പങ്ങളും ബാഹൃദൃശ്യങ്ങളും എന്നെന്നേയ്ക്കു 
മായി അവസാനിച്ചിരിക്കുന്നു എന്നാണോ? ഒരിക്കലുമില്ല. അഖണ്ഡബോധ 
ത്തിലെ സ്വഭാവമായ സങ്കല്‍പ്പങ്ങളെയും പ്രപഞ്ചദൃശ്യങ്ങളെയും എപ്പോള്‍ 
വേണമെങ്കിലും പൊന്തിച്ചുപ്രകടമാക്കാന്‍ കഴിവുള്ള അനന്ത ശക്തി അതില്‍ 
ഏകീഭവിച്ചിരിക്കുകയാണ്‌. “അറിവിനു ശക്തിയനന്തമുണ്ട്‌ എന്നു നേരത്തേ 
പ്രസ്താവിച്ചിട്ടുള്ളതോര്‍ക്കുമല്ലോ. അനാദിയായി ബോധത്തില്‍ സങ്കല്‍പ്പ 
ങ്ങളും ബാഹൃദൃശ്യങ്ങളും പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത്‌ ഈ ശക്തിയാ 
ണ്‌. അനന്തമായി ഈ ശക്തി അതു പ്രകടമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. 
പക്ഷെ എത്ര തവണ ആവര്‍ത്തിച്ചു ബോധശക്തി സങ്കല്‍പ്പങ്ങളും ബാഹ്യ 
ദൃശ്യങ്ങളും പ്രകടമാക്കിയാലും ബോധമല്ലാതെ മറ്റൊരുപുതിയ വസ്തു ഒരി 
ക്കലും ഉണ്ടാകുന്നില്ല. ഈ വസ്തുവിവേകമാണു ജ്ഞാനം. അന്തിമ വിശക 
ലനത്തില്‍ അഖണ്ഡ ബോധത്തിലെ പ്രപഞ്ചര്രതിഭാസം വെള്ളത്തിലെ 
തിരയും കുമിളയും പോലെയല്ല; മരുഭൂമിയിലെ കാനല്‍ജലംപോലെ വിവര്‍ത്ത 
മാണെന്നു മുന്‍പു ചര്‍ച്ചചെയ്തുറപ്പിച്ചിട്ടുണ്ടല്ലോ. അവിടെയും മരുഭൂമിയി 
ലുള്ള പ്രത്യേകശക്തിയാണു കാനല്‍ജലം ഉണ്ടെന്നു തോന്നിക്കുന്നത്‌. 
അടുത്തു ചെന്നു മരുഭൂമിയെ പരിശോധിക്കുന്നയാള്‍ക്കു കാനല്‍ജലം കാണു 
കില്ല. എന്നാല്‍ കാനല്‍ജലത്തെ പ്രകടമാക്കാനുള്ള ശക്തി അപ്പോഴും മരുഭൂ 
മിക്കുണ്ടെന്നുള്ളതു സിദ്ധമാണല്ലോ. ഇങ്ങനെ മരുഭൂമി എത്രതവണ 
ആവര്‍ത്തിച്ചു കാനല്‍ജലം പ്രകടമാക്കി മറച്ചാലും വസ്തു മരുഭൂമിയല്ലാതെ 
മറ്റൊന്നില്ലെന്നുള്ളതും സ്പഷ്ടമാണ്‌. ഈ വസ്തുത മനനം ചെയ്തു ശക്തി 
യെയും ശക്തനെയും ഒന്നായിക്കണ്ടു തെളിയേണ്ടതാണ്‌. 

തിരയും കുമിളയുമൊക്കെ ഇങ്ങനെ അനാദികാലം മുതല്‍ ഉണ്ടായി 
മറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിഭാസങ്ങളാണ്‌ ഓരോപ്രാവശ്യം അവ പൊന്തി 
വരുമ്പോഴും “ഇതു പുതിയതാണ്‌, പുതിയതാണ്‌” എന്നു കരുതുന്നതാണ 
ജ്ഞാനം. അതുപോലെ സങ്കല്‍പ്പങ്ങളും പ്രപഞ്ചദൃശ്യങ്ങളും ഒക്കെ പഴയ 
തുതന്നെ. പുതിയതെന്നു കാണുന്നതാണു മോഹം. പൊന്തിമറയുന്ന പ്രപ 
ഞ്ചഘടകങ്ങളില്‍ പുതുമ കാണാതെ ഇവയെ പൊന്തിച്ചു ലയിപ്പിക്കുന്ന അധി 
ഷ്ഠാനത്തെ കണ്ടെത്തി ഭേദചിന്ത വെടിയാനാണ്‌ ഇനി നിര്‍ദേശിക്കുന്നത്‌. 


58. നവനവമിന്നലെയിന്നുനാളെമറ്റേ- 
ദിവസമിതിങ്ങനെ ചിന്തചെയ്തിടാതെ 
അവിരതമെണ്ണിയളന്നിടുന്നതെല്ലാം 
ശ്രമമൊരുഭേദവുമില്ലറിഞ്ഞിടേണം. 


ആത്മോപദേശശതകം 661 





നവനവം-പുതുതായി പുതിതായി മാറിമാറിവന്നു ചേരുന്നവയാണ്‌; ഇന്ന 
ലെയിന്നു നാളെ മറ്റേദിവസം-ഇന്നലെയും ഇന്നും നാളെയും അടുത്തദിവ 
സങ്ങളും എല്ലാം; ഇതിങ്ങനെ-എന്നിങ്ങനെ; ചിന്തചെയ്തിടാതെ-കരുതി 
മോഹിച്ച്‌; അവിരതം-തുടര്‍ച്ചയായി; എണ്ണിയളന്നിടുന്നതെല്ലാം-വേറെവേറെ 
യായി കണക്കാക്കി എണ്ണിത്തിട്ടപ്പെടുത്തുന്നതെല്ലാം; ശ്രമം-മനസ്സിന്റെ വെറും 
ഭ്രമംമാത്രം; ഒരു ഭേദവുമില്ല-ഇതിലൊന്നും വസ്തുഭേദം ലേശം പോലുമില്ല; 
അറിഞ്ഞിടേണം-ഇക്കാര്യം വിചാരം ചെയ്തുറപ്പിക്കണം. 
പുതുതായി പുതുതായി മാറിമാറി വന്നുചേരുന്നവയാണ്‌ ഇന്നലെയും 
ഇന്നും നാളെയും അടുത്ത ദിവസങ്ങളും എല്ലാം എന്നിങ്ങനെ കരുതി 
മോഹിച്ച്‌ തുടര്‍ച്ചയായി വേറെ വേറേയായിക്കണക്കാക്കി എണ്ണിത്തിട്ടപ്പെടു 
ത്തുന്നതെല്ലാം മനസ്സിന്റെ വെറും ശ്രമംമാത്രം. ഇതിലൊന്നും വസ്തു ഭേദം 
ലേശംപോലുമില്ല. ഇക്കാര്യം വിചാരം ചെയ്തുറപ്പിക്കണം. 


ഒരു ഭേദവുമില്ലറിഞ്ഞിടേണം 


മാറിമാറിവരുന്ന ദൃശ്യങ്ങളോരോന്നും പുതിയതാണ്‌. ദിവസം, മാസം, 
വര്‍ഷം എന്നിങ്ങനെ വേര്‍പെട്ടുകാണുന്ന കാലയളവുകള്‍ സത്യങ്ങളാണ്‌. 
ഇങ്ങനെ കരുതാന്‍ പാടില്ല. (പതിനഞ്ചാം പദ്യത്തിന്റെ വ്യാഖ്യാനം വായി 
ക്കുക) പലതായിക്കാണപ്പെടുന്നതു മുഴുവന്‍ ശ്രമം. അദ്വൈതബോധ സത്ത 
മാത്രമാണു സത്യം. ഉണ്ടായി മറയുന്ന കാഴ്ചകള്‍ ഏതില്‍നിന്നു പൊന്തിവ 
രുന്നുവോ ഏതില്‍ തിരിച്ചു ലയിക്കുന്നുവോ അതുമാത്രമാണു സത്യം. എല്ലാ 
അനുഭവങ്ങളും പൊന്തിവന്നു മറയുന്നതു ബോധത്തിലാണ്‌. അനുഭവം 
ബോധത്തിനല്ലാതെ സാദ്ധ്യമല്ലല്ലോ. പൊന്തിവരുന്നതിനു മുന്‍പ്‌ കാഴ്ചകള്‍ 
അനുഭവത്തിലില്ല. മറഞ്ഞു കഴിഞ്ഞാലും അവ ഇല്ലാതാകുന്നു. ഇടക്കാല 
ത്തുമാത്രം ഉണ്ടെന്നു തോന്നിക്കുന്നു. ഇവ ശ്രമമല്ലാതെ പിന്നെന്താണ്‌? ഭ്രമ 
ങ്ങള്‍ സ്ഥിരമായ ഒരധിഷ്ഠാനത്തില്‍ മാത്രമേ പൊന്തിമറയു. ആ അധിഷ്ഠാ 
നമാണു ബോധം. ചുരുക്കത്തില്‍ നശ്വരങ്ങളായ ഭ്രമാനുഭവങ്ങളില്‍ പെട്ടുഴ 
ലാതെ സത്യം കാണാന്‍ ആഗ്രഹിക്കുന്നയാള്‍ അവയുടെ അധിഷ്ഠാനമായ 
അദ്വയ ബോധസത്തയെ അന്വേഷിക്കേണ്ടതാണ്‌. 


ചിന്തിക്കുന്ന ഒരാള്‍ പൊന്തിമറയുന്ന ശ്രമദൃശ്യങ്ങള്‍ അറിവില്‍ അഥവാ 
ബോധത്തിലാണു പൊന്തിമറയുന്നതെന്നു നിഷ്പ്രയാസം കണ്ടെത്തും. ഇക്കാ 
ര്യമാണു ഗുരുദേവന്‍ അടുത്ത പദ്യത്തില്‍ വിവരിക്കുന്നത്‌. 


59. അറിവിനെവിട്ടഥ ഞാനുമില്ല; യെന്നെ- 
പ്പിരിയുകിലില്ലറിവും പ്രകാശമാത്രം; 
അറിവറിയുന്നവനെന്നു രണ്ടുമോര്‍ത്താ- 
ലൊരുപൊരുളാമതിനില്ല വാദമേതും. 
അറിവിനെ-സങ്കല്‍പ്പാത്മകമായ പ്രപഞ്ചബോധത്തെ; വിട്ട്‌ -വെടി 
ഞ്ഞാല്‍; അഥ-അതോടെ; ഞാനുമില്ല-“ഞാന്‍ എന്ന ജീവബോധം ഇല്ലാ 
താകും; എന്നെ-“ഞാന്‍' എന്ന ജീവബോധത്തെ; പിരിയുകില്‍-വേര്‍പെട്ടാല്‍ 


662 ശ്ര?മാരായണ ഗുരുദേവക്ൃയതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





അറിവും ഇല്ല-സങ്കല്‍പാത്മകമായ പ്രപഞ്ചബോധവും ഇല്ലാതാകും; പ്രകാ 

ശമാത്രം-രണ്ടും സ്വയം പ്രകാശിക്കുന്ന ശുദ്ധബോധത്തില്‍ ഏകിഭവിക്കും; 

അറിവ്‌-പ്രപഞ്ച ബോധം; അറിയുന്നവന്‍-ജീവബോധം; എന്നു രണ്ടും-എന്നീ 

രണ്ടും; ഓര്‍ത്താല്‍-വിചാരം ചെയ്തു നോക്കിയാല്‍; ഒരു പൊരുളാം-ഒരേ 

ബോധവസ്തുതന്നെന്നു തെളിയും; അതിനില്ലവാദമേതും-അക്കാര്യത്തില്‍ 

യാതൊരു സംശയത്തിനും ഇടമില്ല. 

സങ്കല്‍പ്പാത്മകമായ പ്രപഞ്ചബോധത്തെ വെടിഞ്ഞാല്‍ അതോടെ 

“ഞാന്‍” എന്ന ജീവബോധം ഇല്ലാതാകും. “ഞാന്‍” എന്ന ജീവബോധത്തെ 
വേര്‍പെട്ടാല്‍ സങ്കല്‍പ്പാത്മകമായ പ്രപഞ്ചബോധവും ഇല്ലാതാകും. രണ്ടും 
സ്വയം പ്രകാശിക്കുന്ന ശുദ്ധബോധത്തില്‍ ഏകിഭവിക്കും. പ്രപഞ്ചബോധം 
ജീവബോധം എന്നീ രണ്ടും വിചാരം ചെയ്തു നോക്കിയാല്‍ ഒരേ ബോധ 
വസ്തു തന്നെന്നു തെളിയും. അക്കാര്യത്തില്‍ യാതൊരു സംശയത്തിനും 
ഇടമില്ല. 


അതിലില്ലവാദമേതും 


ജീവബോധവും പ്രപഞ്ചബോധവും സാപേക്ഷാനുഭവങ്ങളാണ്‌. ജീവ 
ബോധമില്ലാതെ പ്രപഞ്ചബോധമോ പ്രപഞ്ചബോധമില്ലാതെ ജീവബോധമോ 
സാദ്ധ്യമല്ല. എല്ലാ പ്രപഞ്ചഘടകങ്ങളും പ്രതിഭാസിക്കുന്നതു ആര്‍ക്ക്‌ എവി 
ടെയായാലും “ഞാന്‍” എന്ന ജീവബോധത്തെ ആശ്രയിച്ചാണ്‌. “ഞാന്‍” എന്ന 
ജീവബോധം അതുപോലെ ശബ്ദം, മനസ്സ്‌, ശരീരം, ബാഹ്യവിഷയങ്ങള്‍ 
എന്നീ പ്രപഞ്ചദൃശ്യങ്ങളെ ആശ്രയിച്ചാണു നിലനില്‍ക്കുന്നത്‌. “ഞാന്‍” എന്നി 
ത്യാദി ഏതെങ്കിലും ശബ്ദം ഉച്ചരിക്കാതെ ജീവബോധം ആര്‍ക്കും സാദ്ധ്യമ 
ല്ലല്ലോ. ഇങ്ങനെ ആരംഭത്തില്‍ ശബ്ദോച്ചാരണത്തിലൂടെ അനുഭവത്തിലെ 
ത്തുന്ന ജീവന്‍, മനസ്സ്‌, ശരീരം ബാഹൃദൃശ്യങ്ങള്‍ ഇവയെ ആശ്രയിച്ചാണു 
തുടര്‍ന്നു നിലനില്‍ക്കാന്‍ ഇടവരുന്നത്‌. ഇവിടെ അല്‍പ്പമൊന്നാലോചിച്ചാല്‍ 
ഒരു കാര്യം സ്പഷ്ടമായി തെളിയും. സാപേക്ഷങ്ങളായ ജീവ്രപപഞ്ചബോ 
ധങ്ങളില്‍ തുല്യമായി സ്ഥിതി ചെയ്യുന്ന ഘടകം ബോധം മാത്രമാണ്‌. ജീവ 
ബോധവും പ്രപഞ്ചബോധവും അനുഭവമാണല്ലോ. അനുഭവം ബോധത്തിന്റെ 
സ്വരൂപമാണ്‌. ബോധത്തിനല്ലാതെ മറ്റൊന്നിനും അനുഭവം സാദ്ധ്യമല്ല. അങ്ങ 
നെയാണെങ്കില്‍സ്വയം അനുഭവസ്വരൂപമായ ബോധത്തില്‍ പൊന്തിമറയുന്ന 
അല്‍പ്പ രൂപങ്ങളാണു ജീവനും പ്രപഞ്ചവും. ബോധത്തിലെ അല്‍പ്പ രൂപ 
ങ്ങള്‍ ബോധം തന്നെയല്ലാതെ മറ്റൊന്നുമാകാന്‍ സാദ്ധ്യമല്ല. അനുഭവം ബോധ 
ത്തന്റെ സ്വരുപമായതു കൊണ്ട്‌ അതല്‍പ്പരൂപങ്ങള്‍ കൈവെടിഞ്ഞാല്‍ പൂര്‍ണ 
രൂപത്തില്‍ അനുഭവസ്വരൂപമായി ബാക്കി നില്‍ക്കുമെന്നുള്ളതും തീര്‍ച്ചയാ 
ണ്‌. ബോധത്തിന്റെ ഈ പൂര്‍ണമായ അനുഭവ സ്വരൂപം, ജീവാനുഭവം (പപ 
ഞ്ചാനുഭവം എന്നീ അല്‍പ്പ രുപങ്ങളുപേക്ഷിച്ചു സാക്ഷാത്കരിച്ചവരാണ്‌ ഗുരു 
ദേവനെപ്പോലെയുള്ള സത്യദര്‍ശികള്‍. സാക്ഷാത്കരിച്ചതോടെ ബോധ 
ത്തിന്റെ അല്‍പ്പരൂപങ്ങളായ ജീവപ്രപഞ്ചബോധങ്ങള്‍ക്ക്‌ പരസ്പരം 
യാതൊരു ഭേദവുമില്ലെന്നും അവര്‍ക്കു നിസ്സംശയം തെളിഞ്ഞു. അറി 


ആത്മോപദേശശതകം 663 





യുന്നവനും സങ്കല്‍പ്പാത്മകമായ അറിവും ഒരേ ബോധത്തിന്റെ രൂപഭേദ 
ങ്ങള്‍മാത്രം. അക്കാര്യത്തില്‍ ഒരു വാദത്തിനും ഇടമില്ലതന്നെ. 


ഇതാണു പരമാര്‍ഥമെങ്കില്‍ ചിലര്‍ “എന്റെ അറിവ്‌” എന്നു പറയുന്നതു 
തെറ്റല്ലേ? എന്റെ വീട്‌, എന്റെനാട്‌ എന്നൊക്കെ പറയുന്നിടത്ത്‌ ഞാനും വീടും 
മറ്റു ഭിന്നങ്ങളാണല്ലോ. അതുപോലെ “എന്റെ അറിവ്‌” എന്നു പറയുന്നിടത്തും 
ഞാനും അറിവും ഭിന്നമാകണ്ടേ? ഈ സംശയത്തിനുത്തരമാണടുത്ത പദ്യം. 


60. അറിവിനെയും മമതയ്ക്കധീനമാക്കി 
പ്ററയുമിതിന്‍ പരമാര്‍ഥമോര്‍ത്തിടാതെ; 
പറകിലുമപ്പരതത്ത്വമെന്നപോലി- 
യറിവറിയുന്നവനന്യമാകുവീല. 
അറിവിനെയും -ബോധത്തെയും; ഇതിന്‍ പരമാര്‍ഥ മോര്‍ത്തി 
ടാതെ-ബോധവും താനും ഒന്നുതന്നെ എന്ന വാസ്തവം ധരിക്കാതെ; മമത 
യ്ക്കധീനമാക്കി-“എന്റെ ബോധം” എന്നിങ്ങനെ മമതയ്ക്കു വിഷയമാക്കി; 
പറയും-അറിവില്ലാത്തവര്‍ സംസാരിക്കും; പറകിലും-അജ്ഞാനം നിമിത്തം 
ഇങ്ങനെ പറഞ്ഞാലും; അപ്പരതത്ത്വമെന്നപോല്‍-ആ പരമാത്മസാക്ഷാത്കാ 
രത്തിലെന്നപോലെ; അറിവ്‌-ബോധം; അറിയുന്നവന്-ബോധസ്വരുപനായ 
ജീവനില്‍ നിന്നും; അന്യമാകുവീല-ഒരിക്കലും വേറായി നിലനില്‍ക്കുന്നില്ല. 
ബോധത്തെയും ബോധവും താനും ഒന്നുതന്നെ എന്ന വാസ്തവം ധരി 
ക്കാതെ “എന്റെ ബോധം” എന്നിങ്ങനെ മമതയ്ക്കു വിഷയമാക്കി അറിവില്ലാ 
ത്തവര്‍ സംസാരിക്കും. അജ്ഞത നിമിത്തം ഇങ്ങനെ പറഞ്ഞാലും ആ പര 
മാത്മ സാക്ഷാത്കാരത്തിലെന്നപോലെ ബോധം ബോധസ്വരൂപനായ ജീവ 
നില്‍നിന്നും ഒരിക്കലും വേറായി നിലനില്‍ക്കുന്നില്ല. 


അറിവറിയുന്നവനന്യമാകുവീല 


“എന്റെ അറിവ്‌" എന്ന മട്ടില്‍ പലരും അറിവിനെയും തന്റേതാക്കി സംസാ 
രിക്കാറുണ്ട്‌. ഇവിടെ അവര്‍ക്കു പറ്റുന്ന തെറ്റ്‌ അവരറിയുന്നില്ല. പരമാത്മസാ 
ക്ഷാത്കാരത്തില്‍ അറിവും അറിയുന്നവനും ഒന്നായിത്തീരുന്നു. അതുപോലെ 
വ്യവഹാരദശയിലും ഇവ രണ്ടും ഒന്നുതന്നെയെന്നകാര്യം “എന്റെ അറിവ്‌" 
എന്നു പറഞ്ഞു നടക്കുന്ന അജ്ഞന്‍ മനസ്സിലാക്കുന്നില്ല. “ഞാന്‍, ഞാന്‍”എന്നി 
ങ്ങനെ സകലരിലും സദാ സ്ഫുരിക്കുന്ന ജീവനാണല്ലോ എവിടെയും അറി 
യുന്നവന്‍. “ഞാന്‍ ഉണ്ട്‌” എന്നിങ്ങനെ സ്വയം ഉണ്മ അനുഭവിക്കുന്ന ഈ 
ജീവന്‍ ബോധമാണെന്നു തീര്‍ച്ച. ബോധത്തിനല്ലാതെ സ്വയം ഉണ്മയനുഭവി 
ക്കാന്‍ മറ്റൊന്നിനും കഴിയുകയില്ല. ഈ “ഞാനി'നെ കേന്ദ്രമാക്കിയാണു മറ്റു 
സകല അറിവുകളും ആവിര്‍ഭവിക്കുന്നത്‌. ബോധസ്വരുപനായ *ഞാനി'ല്ലയോ 
പിന്നെ അറിവൊന്നും തന്നെയില്ല. അതുകൊണ്ട്‌ അറിവുകളെല്ലാം ബോധം 
തന്നെയാണ്‌. നാമരുപാത്മകമായ അറിവുപോലും ഈ നിലയില്‍ ബോധമാ 
ണ്‌. ഇതറിയാതെയാണ്‌ അജ്ഞന്‍ ബോധത്തെത്തന്നെ “എന്റെ ബോധം” 
എന്നിങ്ങനെ മമതാവിഷയമാക്കി സംസാരിക്കുന്നത്‌. ബോധമില്ലാത്തിടത്ത്‌ 


664 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സത്ഥുരീണദധ്യാഖ്യാനം - ഭാഗം 7 





അറിവെന്തെങ്കിലും അനുഭവപ്പെടുന്നതായി ആര്‍ക്കെങ്കിലും തെളിയിക്കാന്‍ 
പറ്റുമോ? അതു സാദ്ധ്യമല്ലെങ്കില്‍ അറിവും അറിയുന്ന “ഞാനും” ഒന്നുതന്നെ 
യെന്നല്ലേ അര്‍ഥം? സൂര്യനില്ലാതെ വെളിച്ചമോ വെളിച്ചമില്ലാതെ സൂര്യനോ 
നിലനില്‍ക്കുന്നില്ല. അതുപോലെ ബോധമില്ലാതെ അനുഭവമോ അനുഭവമി 
ല്ലാതെ ബോധമോ നിലനില്‍ക്കുന്നില്ല. ഇതിന്റെയര്‍ഥം സൂര്യനും വെളിച്ച 
വുംപോലെ ബോധവും അനുഭവവും ഒന്നാണെന്നല്ലേ? എങ്കിലും ഇക്കാര്യം 
വേണ്ടപോലെ ധരിക്കാതെ ചിലര്‍ “സൂര്യ'ന്റെ വെളിച്ചം എന്നു പറയാറുണ്ട്‌. 
ഈ പറച്ചില്‍ അജ്ഞതയുടെ ഫലമാണ്‌. അതുപോലെ “ഞാനും അറിവും” 
ഒന്നായിരിക്കേ “എന്റെ അറിവ്‌” എന്നിങ്ങനെ ഭേദബുദ്ധിയെ ഉളവാക്കുന്ന വ്യവ 
ഹാരം അജ്ഞതയുടെ ഫലമാണ്‌. 


ഒരു ബോധസത്തയെ കേന്ദ്രമാക്കിയല്ലാതെ യാതൊരു പ്രഞ്ചഘടക 
ത്തിനും നിലനില്‍പ്പില്ല. ബോധസത്തയില്ലാത്ത കല്ലും കട്ടയുമൊക്കെ നില 
നില്‍ക്കുന്നില്ലേയെന്നു ചിലര്‍ ചോദിച്ചേക്കാം. കല്ലും കട്ടയും അവ സ്വയം 
നില നില്‍ക്കുന്നതായി ഒരിക്കലും അറിയുന്നില്ല. അങ്ങനെ അവയ്ക്കു സ്വന്തം 
നിലനില്‍പ്പില്ലെങ്കില്‍ സ്വയം നിലനില്‍ക്കാത്തതിനു ലോകത്തിന്റെ നിലനില്‍പ്പു 
പ്രശ്നവുമല്ല. പിന്നെ അവയൊക്കെ ആര്‍ക്കാണുള്ളതായി തോന്നുന്നത്‌? 
ആരില്‍ ബോധം വര്‍ത്തിക്കുന്നുവോ അയാള്‍ക്ക്‌. ചുരുക്കത്തില്‍ ബോധസ 
ത്തയോടുകൂടിയല്ലാതെ ഉണ്ട ഒരിടത്തും അനുഭൂതിവിഷയമാകുന്നില്ല. അതു 
കൊണ്ടുതന്നെ സകല പദാര്‍ഥസത്തകളും ബോധത്തിലുളവാകുന്ന ദൃശ്യ 
ങ്ങളാണെന്നു കാണേണ്ടതാണ്‌. ഇക്കാര്യമാണു ഗുരുദേവന്‍ അടുത്ത പദ്യ 
ത്തില്‍ പ്രതിപാദിക്കുന്നത്‌. 


61. വെളിവിഷയം വിലസുന്നു വേറുവേറാ- 
യളവിടുമിന്ദ്രിയമാര്‍ന്നു തന്റെ ധര്‍മം 
ജളതയതിങ്ങു ദിഗംബരാദി നാമാ- 
വലിയൊടുയര്‍ന്നറിവായി മാറിടുന്നു. 
വെളിവിഷയം-പുറമേ കാണുന്ന പദാര്‍ഥങ്ങള്‍; വേറുവേറായ്‌-ഭിന്നഭി 
ന്നമായി; അളവിടുമിന്ദ്രിയമാര്‍ന്നു-അവയെ വേര്‍തിരിച്ചു കാണിക്കുന്ന ഇന്ദ്രി 
യങ്ങളോടുചേര്‍ന്ന്‌; വിലസുന്നു-അനുഭവപ്പെടുന്നു; തന്റെ ധര്‍മം- ഇന്ദ്രിയ 
ത്തിന്റെ ധര്‍മമോ; ജളത-ജഡത്വം അഥവാ അജ്ഞതയാണ്‌; അത്‌-ആ അജ്ഞ 
ത; ഇങ്ങ്‌-ഈ ലോകത്ത്‌; ദിഗംബരാദി-ദിക്ക്‌, ആകാശം എന്നു തുടങ്ങി; നാമാ 
വലിയൊടുയര്‍ന്ന്‌-നാമങ്ങളംഗീകരിച്ചുകൊണ്ട്‌; അറിവായി മാറിടുന്നു-പദാര്‍ഥ 
ബോധമായി പ്രകാശിക്കുന്നു. 
പുറമേകാണുന്ന പദാര്‍ഥങ്ങള്‍ ഭിന്നഭിന്നമായി അവയെ വേര്‍തിരിച്ചു 
കാണിക്കുന്ന ഇന്ദ്രിയങ്ങളോടുചേര്‍ന്ന്‌ അനുഭവപ്പെടുന്നു. ഇന്ദ്രിയത്തിന്റെ 
ധര്‍മമോ ജഡത്വം അഥവാ അജ്ഞതയാണു. ആ അജ്ഞത ഈലോകത്ത്‌ 
ദിക്ക്‌, ആകാശം എന്നു തുടങ്ങി നാമങ്ങളംഗീകരിച്ചു കൊണ്ട്‌ പദാര്‍ഥബോ 
ധമായി പ്രകാശിക്കുന്നു. 


ആത്മോപദേശശതകം 665 








തന്റെ ധര്‍മം ജളത 


ഓരോരുത്തരുടെയും ഉള്ളില്‍ പ്രവര്‍ത്തിക്കുന്ന ബോധം പഞ്ചേന്ദ്രിയ 
ങ്ങള്‍ വഴി പുറത്തേയ്ക്കു വരുമ്പോഴാണല്ലോ വിവിധ ദൃശ്യാനുഭവങ്ങളുള 
വാകുന്നത്‌. പഞ്ചേന്ദ്രിയങ്ങള്‍ ശബ്ദസ്പര്‍ശരൂപസഗന്ധങ്ങളെ അനുഭവിക്കു 
ന്നതുകൊണ്ടാണ്‌ സകല ദൃശ്യാനുഭവങ്ങളും ഉളവാകുന്നതെന്നകാര്യം 
ആര്‍ക്കും നിഷേധിക്കാനൊക്കുകില്ല. അങ്ങനെയാണെങ്കില്‍ ഒരേ ബോധത്തെ 
ശബ്ദസ്പര്‍ശാദികളുടെ ബോധങ്ങളാക്കി വിഭജിക്കുന്നത്‌ ഇന്ദ്രിയങ്ങളാ 
ണെന്നു വ്യക്തം. ഇങ്ങനെ ഇന്ദ്രിയങ്ങള്‍ ഏകവും അഖണ്ഡവുമായ ബോധ 
സത്തയെ അല്‍പ്പങ്ങളാക്കി വേര്‍പെടുത്തി പൂര്‍ണത നഷ്ടപ്പെടുത്തുന്നതു 
കൊണ്ടുതന്നെ ഈ ഇന്ദ്രിയങ്ങള്‍ അജ്ഞാന ധര്‍മത്തോടു കൂടിയവയാ 
ണെന്നു ബോധ്യപ്പെടുന്നു. ഒരാള്‍ ദൂരദര്‍ശിനിയോ സൂക്ഷ്മദര്‍ശിനിയോ ഉപ 
യോഗിച്ചു പ്രപഞ്ചത്തെ നോക്കിയാല്‍ പ്രപഞ്ചസ്വരൂപം ആകെ മാറിക്കാണും. 
ഈ കാഴ്ച സത്യമാണെന്നു പറയാന്‍ പറ്റുമോ? ഉപകരണങ്ങളില്‍ക്കുടി 
കാണുന്നതൊക്കെ ഉപകരണങ്ങള്‍ കാട്ടിത്തരുന്ന കാഴ്ചകളാണ്‌. അതു 
പോലെ ബോധസത്ത ഇന്ദ്രിയങ്ങളാകുന്ന ഉപകരണങ്ങളെ സ്വീകരിക്കുമ്പോള്‍ 
തല്‍ക്കാലത്തേക്കാവിര്‍ഭവിക്കുന്നതാണു പ്രപഞ്ചാനുഭൂതി. ഉപകരണങ്ങളെ 
അകറ്റിയാല്‍ അനുഭവത്തിന്റെ സ്വരുപംമാറും. അപ്പോള്‍ അത്‌ അഖണ്ഡാദ്വ 
യബോധമായി അവശേഷിക്കും. ഉപകരണങ്ങള്‍ വന്നാല്‍ ആ ബോധംതന്നെ 
ദിഗംബരാദിനാമങ്ങളോടെ പ്രപഞ്ചപ്രതിഭാസങ്ങളായി അനുഭവപ്പെടും. ഗുരു 
ദേവനെപ്പോലെയുള്ള കരുത്തുറ്റ വേദാന്തികള്‍ ആവര്‍ത്തിച്ചു പരീക്ഷിച്ചു 
സത്യമെന്നു ബോദ്ധ്യപ്പെട്ടിട്ടുള്ള പ്രപഞ്ചരഹസ്യമാണിതെന്നോര്‍ക്കേണ്ട 
താണ്‌. 


ഇങ്ങനെ ഇന്ദ്രിയങ്ങള്‍ ബോധസത്തയുടെ അഖണ്ഡ സ്വഭാവത്തെ മറ 
ച്ചുകളഞ്ഞിട്ട അല്‍പ്പാല്‍പ്പങ്ങളായ അറിവുകളെ ഉളവാക്കുന്നു. ഓരോ ഇന്ന്രി 
യവും നീ നിന്നെ അറിയരുത്‌; നേരമറിച്ച്‌ ശബ്ദത്തെ അറിയു; രൂപത്തെയ 
റിയൂ എന്നു ബോധസ്വരൂപനായ ആത്മാവിനെ പ്രേരിപ്പിക്കുന്നു. ഈ അല്‍പ്പ 
ജ്ഞാനങ്ങളോ നശ്വരങ്ങളും അതു കൊണ്ടുതന്നെ ദുഃഖ്രരദങ്ങളും. അല്‍പ്പ 
ങ്ങളെ തൃജിച്ചിട്ടുളവാകുന്ന പൂര്‍ണജ്ഞാനമാകട്ടെ സച്ചിദാനന്ദസ്വരൂപമാണ്‌. 
മനനധ്യാനങ്ങള്‍ കൊണ്ടു മാത്രമേ ആ പരമപദത്തിലെത്താന്‍ പറ്റൂ. 
അടുത്തപദ്യം നോക്കുക. 


62. പരവശനായ്‌ പരതത്ത്വമെന്റെതെന്നോര്‍- 

ക്കരുതരുതെന്നു കഥിപ്പതൊന്നിനാലേ 

വരുമറിവേതു, വരാ കഥിപ്പതാലേ 

പരമപദം പരിചിന്തചെയ്തിടേണം. 

പരവശനായ്‌-ഇന്ദ്രിയോപകരണങ്ങള്‍ക്ക്‌ അടിമപ്പെട്ട്‌; പരതത്ത്വം-പര 

മാത്മത്ത്വം; എന്റെതെന്ന്‌-എന്റെ സ്വരുപമാണെന്ന്‌; ഓര്‍ക്കരുത്‌ അരുത്-സ്മരി 
ക്കുകപോലും അരുത്‌; എന്നു കഥിപ്പതൊന്നിനാലേ-എന്നു പറയുന്നതരത്തില്‍; 
വരുമറിവേത്‌.- പ്രകടമാകുന്ന അല്‍പ്പജ്ഞാനം എത്ര നിസ്സാരം; വരാ കഥിപ്പ 


666 ശ്രാനാരായണ ഗുരുദേവക്യതികള്‍ സന്മുര്ണധ്യാകഷ്യൊനം - ഭാഗം 1 





താലേ-പറഞ്ഞു നടക്കുന്നതുകൊണ്ടു വരുന്നതല്ല പരമാത്മജ്ഞാനം; പരമ 

പദം-പരമസത്യസ്ഥിതി; പരിചിന്ത ചെയ്തിടേണം-സദാ വിചാരം ചെയ്തുറ 

പ്പിക്കണം. 

ഇന്ദ്രിയോപകരണങ്ങള്‍ക്ക്‌ അടിമപ്പെട്ട്‌ പരമാത്മതത്ത്വം എന്റെ സ്വരൂ 

പമാണെന്ന്‌ സ്മരിക്കുകപോലും അരുത്‌ എന്നു പറയുന്ന തരത്തില്‍ പ്രകട 
മാകുന്ന അല്‍പ്പജ്ഞാനം എത്ര നിസ്സാരം? പറഞ്ഞു നടക്കുന്നതു കൊണ്ടു 
വരുന്നതല്ല പരമാത്മജ്ഞാനം. പരമസത്യസ്ഥിതി സദാ വിചാരം ചെയ്തുറ 
പ്പിക്കണം. 


പരമപദം പരിചിന്തചെയ്തിടേണം 


ആത്മാവ്‌ ഇന്ദ്രിയങ്ങള്‍ക്കുവഴങ്ങി പരവശമായിത്തീരുന്നു. അപ്പോഴുണ്ടാ 
കുന്നവയാണു ബാഹ്യവിഷയങ്ങളെക്കുറിച്ചുള്ള അറിവുകള്‍. ഈ അറിവു 
കള്‍ ഇടയ്ക്കുനിന്നുകൊണ്ട്‌ പ്രഞ്ചസത്യമായ പരമാത്മതത്ത്വമാണു താന്‍ 
എന്ന വസ്തു ഓര്‍മിക്കരുതേയെന്ന്‌ ആത്മാവിനെ നിരന്തരം പ്രേരിപ്പിച്ചുകൊ 
ണ്ടിരിക്കുന്നു. ഈ പ്രേരണയില്‍പെട്ടുണ്ടാകുന്ന അറിവുകള്‍ നശ്വരങ്ങളും 
ദുഃഖ്രപദങ്ങളുമാണ്‌. പരതത്ത്വസാക്ഷാത്കാരം വെറും പറച്ചില്‍കൊണ്ടു 
മാത്രം ലഭ്യമാകുന്നതല്ല. ആത്മസ്വരൂപം നിരന്തരം മനനംചെയ്തുറപ്പിക്കുന്ന 
തുകൊണ്ടു മാത്രമേ അതിനെ സാക്ഷാത്കരിക്കാന്‍ പറ്റൂ. ആത്മശക്തി 
സ്പന്ദിച്ചു രൂപം നല്‍കിയവയാണ്‌ ഇന്ദ്രിയങ്ങള്‍. പഞ്ചഭൂതങ്ങളുടെ സാത്ത്വി 
കാംശങ്ങളില്‍ നിന്നാണു ജ്ഞാനേന്ദ്രിയങ്ങള്‍ രൂപം കൊണ്ടിട്ടുള്ളത്‌. എന്നാല്‍ 
ഈ ഇന്ദ്രിയങ്ങള്‍ രൂപം കൊണ്ടിട്ടുള്ളത്‌. എന്നാല്‍ ഇന്ദ്രിയങ്ങള്‍ ആത്മാവിനെ 
മറന്നിട്ട്‌ പുറമെയുള്ള വിഷയങ്ങളില്‍ തെണ്ടിത്തിരിയാന്‍ തുടങ്ങി. ഈ നന്ദി 
കേടു കണ്ടിട്ട്‌ ആത്മാവ്‌ അവയെ എന്നെന്നേയ്ക്കുമായി തന്റെ സാന്നിദ്ധ്യ 
ത്തില്‍നിന്നും ഒഴിവാക്കിയെന്നാണു കഠോപനിഷത്തു ഭാവനാസമ്പന്നമായി 
്രസ്താവിക്കുന്നത്‌: 


പരാഞ്ചിഖാനിവ്യ തൃണത്സ്വയംഭുഃ 
തസ്മാത്പരാങ്പശ്യ തിനാന്തരാത്മന്‍ 
കശ്ചിദ്ധീരഃ പ്രത്യ ഗാത്മാനമരമക്ഷ- 
ദാവ്യത്തചക്ഷ്ുരമ്യതത്വമിച്ഛന്‍. 


൭200. 4-1-1 


“അന്യവിഷയങ്ങളെ തെണ്ടിനടന്ന ഇന്ദ്രിയങ്ങളെ ആത്മാവു ശിക്ഷിച്ചു. 
ഇനിമേല്‍ തന്റെ മുന്‍പിലേയ്ക്കു കടക്കരുതെന്നായിരുന്നു ശിക്ഷ. അന്നുമു 
തല്‍ ഇന്ദ്രിയങ്ങള്‍ പുറത്തുള്ള നശ്വരപദാര്‍ഥങ്ങളെത്തന്നെ ആശ്രയിച്ചു കഴി 
യുകയാണ്‌; അതുകൊണ്ട്‌ ഇന്ദ്രിയങ്ങളെ ജയിച്ചു കീഴടക്കിയാല്‍ മാത്രമേ 
ആത്മസ്വരൂപം വെളിപ്പെടു. അവയുടെ പിടിയില്‍പ്പെട്ടുഴലുന്നയാള്‍ നശ്വരങ്ങ 
ളായ പ്രപഞ്ചദൃശ്യങ്ങളെ മാത്രമേ അറിയൂ. അല്ലാതെ ആത്മതത്ത്വത്തെയറി 
യുന്നില്ല. ധീരന്മാര്‍ അമൃതത്വം വരിക്കാനായി ഇന്ദ്രിയങ്ങളെ വിഷയങ്ങ 


ആത്മോപദേശശതകം 667 





ളില്‍നിന്നും പിന്‍തിരിപ്പിച്ച്‌ അന്തര്‍മുഖരായി ആത്മതത്വം വിചാരംചെയ്തു 
കണ്ടെത്തുന്നു. അദ്വൈതതത്ത്വ വിചാരമാണ്‌ ആത്മതത്ത്വം കണ്ടെത്താനുള്ള 
രാജപാത. അതുകൊണ്ടാണ്‌ “പരമപദം പരിചിന്ത ചെയ്തിടേണം' എന്നു 
പ്രസ്താവിച്ചിരിക്കുന്നത്‌. 

ഇങ്ങനെയാണെങ്കില്‍ പരമതത്ത്വം സാക്ഷാത്കരിച്ചനുഭവിക്കുന്നവരുടെ 
അറിവിന്റെ സ്ഥിതിയെന്താണ്‌? ഈ ചോദ്യത്തിനുത്തരമാണടുത്ത പദ്യം. 


63. അറിവിലിരുന്നപരമത്വമാര്‍ന്നിടാതീ- 
യറിവിനെയിങ്ങറിയുന്നതെന്നിയേതാന്‍ 
പരവശനായറിവീല പണ്ഡിതന്‍ തന്‍ 
പരമരഹസ്യമിതാരു പാര്‍ത്തിടുന്നു. 
അറിവിലിരുന്ന്‌-സദാ അഖണ്ഡബോധാനുഭവത്തില്‍ വര്‍ത്തിച്ചുകൊണ്ട്‌; 
അപരത്വമാര്‍ന്നിടാതെ-അന്യഭാവം കൈക്കൊള്ളാതെ; ഈ അറിവിനെ-താനു 
ഭവിക്കുന്ന അഖണ്ഡബോധത്തെത്തന്നെ; ഇങ്ങറിയുന്നതെന്നിയേ-ഈ ലോക 
ത്തെന്തിലും കണ്ടനുഭവിക്കുകയെന്നുള്ളതല്ലാതെ; പരവശനായി-ഇന്ദ്രിയ 
ങ്ങള്‍ക്കു വശപ്പെട്ട്‌, അറിവീല-അല്‍പ്പവിഷയങ്ങളെ അറിയുന്നതേയില്ല; പണ്ഡി 
തന്‍തന്‍-ഒരു ബ്രഹ്മനിഷ്ഠന്റെ; പരമരഹസ്യം-ആന്തരമായ ഈ അനുഭവര 
ഹസ്യം; ഇതാരു പാര്‍ത്തിടുന്നു-ഒരു സാധാരണ ലൌകികനു വെളിപ്പെട്ടുകി 
ട്ടുന്നതേയല്ല. 
സദാ അഖണ്ഡബോധാനുഭവത്തില്‍ വര്‍ത്തിച്ചു കൊണ്ട്‌ അന്യഭാവം 
കൈക്കൊള്ളാതെ താനനുഭവിക്കുന്ന അഖണ്ഡബോധത്തെത്തന്നെ ഈ 
ലോകത്തെന്തിലും കണ്ടനുഭവിക്കുകയെന്നുള്ളതല്ലാതെ ഇന്ദ്രിയങ്ങള്‍ക്കു വശ 
പ്പെട്ട്‌ അല്‍പ്പവിഷയങ്ങളെ അറിയുന്നതേയില്ല. ഒരു ്രഹ്മനിഷ്ഠന്റെ ആന്തര 
മായ ഈ അനുഭവരഹസ്യം ഒരു സാധാരണ ലൌകികന്‌ വെളിപ്പെട്ടു കിട്ടുന്ന 
തേയല്ല. 


പരമരഹസ്യമിതാരു പാര്‍ത്തിടുന്നു 


അഖണ്ഡബോധധസ്വരുപമായ പരമാത്മാവിനെ സാക്ഷാത്കരിച്ചയാള്‍ ആ 
അഖണ്ഡബോധധവുമായി ഏകിഭവിക്കുന്നു. അപ്പോള്‍ അറിവും അറിയുന്ന 
താനും രണ്ടാണെന്നതോന്നലേ ഉണ്ടാകുന്നില്ല. അവിടെ സര്‍വ്രത ബോധം 
ബോധത്തെമാത്രമേ അറിയുന്നുള്ളൂ. അവിടെ ബോധം അന്യങ്ങളായ ഇന്ദ്രിയ 
ങ്ങള്‍ക്കു വശപ്പെട്ട്‌ ഒന്നും തന്നെയറിയുന്നില്ല. സത്യനിഷ്ഠന്മാരുടെ ഈ അനു 
ഭൂതിരഹസ്യം സാധാരണക്കാര്‍ക്കൊരിക്കലും പിടികിട്ടുകയില്ല. ജീവ 
ബ്രഹൈൈക്യമനുഭവിച്ച്‌ അഖണ്ഡബോധസ്വരുപമായി അവശേഷിക്കുന്ന അവ 
സ്ഥയാണു പൂര്‍ണസാക്ഷാത്കാരം. സമാധി ദശയില്‍ ഈ അനുഭവം നേടിയ 
ബ്രഹ്മനിഷ്ഠന്‍ വ്യുത്ഥാന ദശയില്‍ വ്യവഹാരരംഗത്തുപോലും സര്‍വം ബ്രഹ്മ 
സ്വരൂപം എന്നനുഭവിക്കുന്നു. “പണ്ഡാ' എന്നതിനു ബ്രഹ്മജ്ഞാനം എന്നാ 
ണര്‍ഥം. പണ്ഡയുളളയാളാണു പണ്ഡിതന്‍. പണ്ഡിതലക്ഷണം ഗീതയില്‍ വിവ 
രിക്കുന്നതു നോക്കുക:- 


668 (ശ്രാനാരായണ ഗുരുദേവക്യതികള്‍ സനമ്മുര്ണവ്യാഖ്യാനം - ഭാഗം 7 








വിദ്യാവ്‌നയസമ്പനോ 
ബ്വൊഹമണേ ഗവി ഹസ്തിനി 
ശുനിചൈവ ശ്വപാകേ ച 
പണ്ഡിതാഃ സമദര്‍ശിന്ഃ 


ഭഗ. ഗീത. 5-18 


“വിദ്യാവിനയസമ്പന്നനായ ബ്രാഹ്മണനിലും പശുവിലും ആനയിലും 
പട്ടിയിലും ചണ്ഡാലനിലും ഒരേ ബ്രഹ്മസത്യത്തെ ദര്‍ശിക്കുന്നയാളാണ്‌ 
പണ്ഡിതന്‍”. പരമകാരണത്തെ നേരിട്ടു കണ്ടിട്ട്‌ ആ കാരണം തന്നെയാണു 
പ്രപഞ്ചനാമരുപങ്ങളായി കാണപ്പെടുന്നതെന്നുറപ്പുവന്ന ഒരു സത്യനിഷ്ഠനു 
ഈ അനുഭവം വ്യവഹാരവേളയില്‍ പോലും അനായാസമാണ്‌. ഗുരുദേവ 
നെപ്പോലെയുള്ള ജീവന്മുക്തന്മാരുടെ ലോകസംഗ്രഹപ്രവര്‍ത്തനങ്ങളെ ഈ 
അനുഭവത്തിന്റെ പശ്ചാത്തലത്തില്‍ വിലയിരുത്തിക്കാണേണ്ടതാണ്‌. 
സാക്ഷാത്കാരം നേടിയശേഷം തന്റെ ജീവിതത്തില്‍ ഉടനീളം നിന്ന സ്വാനു 
ഭവം തന്നെയാണു ഗുരുദേവന്‍ ഈ ശ്ലോകത്തില്‍ വിവരിച്ചിരിക്കുന്നത്‌. പക്ഷെ 
ഗുരുദേവനുമായി അടുത്തു കഴിഞ്ഞിരുന്നവരില്‍ അപൂര്‍വം പേര്‍ക്കു മാത്രമേ 
ആ സ്ഥിതപ്രജ്ഞന്റെ ഈ അനുഭവരഹസ്യം പിടികിട്ടിയിരുന്നുള്ളൂ. 


ഈ അനുഭൂതി നേടാനുള്ള രാജപാത വ്യക്തമാക്കുകയാണടുത്തതില്‍. 
അതോടൊപ്പം വേദാന്ത നിയമങ്ങള്‍ അലംഘനീയമായ ഫലദായകങ്ങളാ 
ണെന്നും പ്രഖ്യാപിക്കുന്നു. 


64. പ്രതിവിഷയം പ്രതിബന്ധമേറിമേവു- 
ന്നിതിനെ നിജസ്മൃതിയേ നിരാകരിക്കൂ 
അതിവിശദസ്മൃതിയാലതീതവിദ്യാ- 
നിധി തെളിയുന്നിതിനില്ല നീതിഹാനി. 
പ്രതിവിഷയം-ഓരോ ബാഹ്യദൃശ്യവും; പ്രതിബന്ധമേറിമേ 
വുന്നു-ആത്മാനുഭവത്തിനു തടസ്സമായി വര്‍ത്തിക്കുന്നു; ഇതിനെ-ബാഹ്യവി 
ഷയമുണ്ടാക്കുന്ന ഈ പ്രതിബന്ധത്തെ; നിജസ്മൃതിയേ-ആത്മസ്വരൂപസ്മ 
രണ ഒന്നുമാത്രമേ; നിരാകരിക്കു-പുറംതള്ളാന്‍ ശക്തമാവു; അതിവിശദസ്മൃ 
തിയാല്‍-മനനധ്യാനപൂര്‍വകം വ്യക്തമായ സ്വരുപസ്മൃതി ശീലിച്ചാല്‍; അതീ 
തവിദ്യാനിധി-എല്ലാറ്റിനും പരമകാരണമായി വര്‍ത്തിക്കുന്ന അഖണ്ഡബോധ 
സ്വരൂപമായ ജ്ഞാനനിധി; തെളിയുന്നു-വ്യക്തമായി പ്രകാശിക്കാന്‍ ഇടവരു 
ന്നു; ഇതിനില്ല നീതിഹാനി-ഈ നിയമത്തിന്‌ ഒരിക്കലും മാറ്റമില്ല. 
ഓരോ ബാഹൃദൃശ്യവും ആത്മാനുഭവത്തിനു തടസ്സമായി വര്‍ത്തിക്കു 
ന്നു. ബാഹ്യവിഷയമുണ്ടാക്കുന്ന ഈ പ്രതി ബന്ധത്തെ ആത്മരുപസ്മരണ 
ഒന്നുമാത്രമേ പുറം തള്ളാന്‍ ശക്തമാവു. മനനധ്യാനപൂര്‍വകം വ്യക്തമായ 
സ്വരൂപസ്മൃതി ശീലിച്ചാല്‍ എല്ലാറ്റിനും പരമകാരണമായി വര്‍ത്തിക്കുന്ന അഖ 
ണ്ഡബോധസ്വരൂപമായ ജ്ഞാനനിധി വ്യക്തമായി പ്രകാശിക്കാന്‍ ഇടവരു 
ന്നു. ഈ നിയമത്തിന്‌ ഒരിക്കലും മാറ്റമില്ല. 


ആത്മോപദേശശതകം 669 





തെളിയുന്നിതിനില്ല നീതിഹാനി 


ബാഹ്യവിഷയങ്ങള്‍ ജഡങ്ങളാണ്‌. ബോധമാണു സത്യസ്വരൂപം. 
“ഞാനുണ്ട്‌” എന്നിങ്ങനെ ഉണ്മ അനുഭവിക്കുന്ന ബോധാംശം സകലര്‍ക്കും 
ഉള്ളില്‍ സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയുംചെയ്യുന്നു. പിന്നെയെന്തു 
കൊണ്ടാണ്‌ “ഞാന്‍ ബോധമാണ്‌ എന്ന സത്യം സകലരും സ്മരിക്കാത്തത്‌? 
ബാഹ്യവിഷയങ്ങളായ ജഡങ്ങളെക്കണ്ട്‌ അവ സത്യമാണെന്നു ശ്രമിച്ചുപോ 
കുന്നതാണിതിനു കാരണം. ജഡം സത്യമാണെന്നുള്ള തോന്നല്‍ ബോധസ്വ 
രൂപമായ ആത്മാവിന്റെ വിസ്മരണത്തില്‍ കലാശിക്കുന്നു. ഈ ആത്മ 
വിസ്മൃതി തന്നെയാണ്‌ അവിദ്യ. വിസ്മരണദശയിലും ആത്മാവു ബോധമാ 
യിത്തന്നെ നിലകൊള്ളുന്നു എന്നതാണു വസ്തുത. ഒരു സാധനം ഒരിടത്തു 
സൂക്ഷിച്ചു വച്ചിട്ടു മറന്നുപോയാലും ആ സാധനം അവിടെത്തന്നെ ഉണ്ടായി 
രിക്കുമെന്നുള്ളതു തീര്‍ച്ചയാണല്ലോ വിസ്മരണം ഒരിടത്തും വസ്തുസ്ഥി 
തിയെ മാറ്റിമറിക്കുന്നില്ലെന്നു താല്‍പ്പര്യം. ജഡബന്ധംകൊണ്ടുണ്ടാകുന്ന 
ബോധവിസ്മരണം ഒഴിവാക്കാന്‍ എന്താണുപായം? മറവി ഒഴിവാക്കാ 
നെന്താണുപായം? ശാന്തചിത്തനായിരുന്നു മറന്നുപോയകാര്യം ഓര്‍മിക്കുക 
യല്ലാതെ മറ്റെന്താണുപായം? ഇക്കാര്യത്തില്‍ പറ്റുമെങ്കില്‍ അറിയാവുന്നവ 
രുടെ സഹായം കൂടി തേടിക്കൊള്ളുക. അപ്പോള്‍ ജഡ്രപതിബന്ധംകൊണ്ടു 
ണ്ടായ ആത്മവിസ്മൃതി പരിഹരിക്കാന്‍ ശാന്തമായ ആത്മസ്മൃതിതന്നെ 
യാണുപായം. ഇക്കാര്യമാണു ഗുരുദേവന്‍ ‘പ പതിബന്ധമേറിമേവുന്നിതിനെ 
നിജസ്മൃതിയേ നിരാകരിക്കൂ” എന്ന ഭാഗംകൊണ്ടു വെളിപ്പെടുത്തിയിരി 
ക്കുന്നത്‌. ഇവിടെ “നിജസ്മൃതി” എന്നതിന്‌ ആത്മസ്മൃതി എന്നര്‍ഥം. 
“ഞാന്‍ ജഡമല്ല, ബോധമാണ്‌' എന്നിങ്ങനെ ജഡത്വം നിഷേധിച്ച്‌ ബോധസ്വ 
രൂപം സ്മരിക്കുന്നതാണു നിജസ്മൃതി. ഈ സ്മൃതി ഉറപ്പിക്കാന്‍ സഹാ 
യകമായി ഗുരുവിനെയും ശാസ്ത്രത്തെയും ഒക്കെ അംഗീകരിക്കാവുന്ന 
താണ്‌. ഗുരുശാസ്ത്രസഹായത്തോടുകുടി നിജസ്മൃതി അതിവിശദമായി 
ത്തീരുന്നതോടെ പ്രപഞ്ചകാര്യങ്ങള്‍ക്കു മുഴുവന്‍ ആശ്രയമായി വര്‍ത്തി 
ക്കുന്ന ആനന്ദഘനമായ അഖണ്ഡബോധം വ്യക്തമായി തെളിഞ്ഞുകിട്ടും. 
ഈ അഖണ്ഡബോധംതന്നെയാണ്‌ “അതീതവിദ്യാനിധി'. ഗുരു ശാസ്ത്രസ 
ഹായത്തോടുകുടിയുള്ള അതിവിശദസ്മൃതി അതീതവിദ്യാനിധിയെ തെളി 
യിക്കുമെന്നുള്ള നിയമം ഭാരതത്തില്‍ സഹ്രസാബ്ദങ്ങളായി പരീക്ഷിച്ചുറ 
പ്പിക്കപ്പെട്ടു പോന്നിട്ടുള്ളതാണ്‌. സ്വയം പരീക്ഷിച്ചു തെളിഞ്ഞതു 
കൊണ്ടാണു ഗുരുദേവന്‍ “ഇതിനില്ല നീതിഹാനി' എന്നുറപ്പായി പ്രഖ്യാപി 
ചിരിക്കുന്നത്‌. 

പ്രപഞ്ചഘടകങ്ങള്‍ മുഴുവന്‍ ഒരേ കാരണസത്തയില്‍ രൂപംകൊള്ളു 
ന്നതാണെങ്കില്‍ അതില്‍പ്പെട്ട മനുഷ്യന്‌ സകല പ്രപഞ്ചരഹസ്യവും തീര്‍ച്ച 
യായും അറിയാന്‍ കഴിയും. ആ കാരണസത്തയെമാത്രം അതില്‍നിന്നും മാറി 
നിന്നു കൊണ്ടു പൂര്‍ണമായറിയാന്‍ സാദ്ധ്യമല്ല. ഇക്കാര്യം ഗുരുദേവന്‍ 
ഇങ്ങനെ പ്രതിപാദിക്കുന്നു. 


670 (ശരാനാരായണ ഗുരുദേവക്യതികള്‍ സന്ധ്യര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





65. ഒരു കുറിനാമറിയാത്തതൊന്നുമിങ്ങി- 
ല്ലുരുമറവാലറിവീലുണര്‍ന്നിതെല്ലാം 
അറിവവരില്ലതിരറ്റതാകയാലീ- 
യരുമയെയാരറിയുന്നഹോ! വിചിത്രം. 


ഒരുകുറി-ഒന്നാലോചിച്ചാല്‍; നാമറിയത്തതൊന്നു-നമുക്കറിയാന്‍ കഴി 
യാത്തതായി യാതൊന്നും; ഇങ്ങില്ല-ഈ പ്രപഞ്ചത്തിലില്ല; ഉരുമറവാലറി 
വീല-മായയുടെ മറയുള്ളതുകൊണ്ട്‌ എല്ലാവര്‍ക്കും എപ്പോഴും അതു സാധി 
ക്കുന്നില്ല; ഉണര്‍ന്നു-വ്യക്തമായ സത്യാനുഭവം വന്നു കഴിഞ്ഞാല്‍ പിന്നെ; 
ഇതെല്ലാം അറിവവരില്ല-ഈ ദ്വൈത പ്രപഞ്ചത്തെ അവര്‍ ഇങ്ങനെ അനേക 
മായി അറിയുന്നവരായിരിക്കുകയില്ല; അതിരറ്റതാകയാല്‍-പരമസത്യം ആദ്യ 
ന്തരഹിതമായതുകൊണ്ട്‌; ഈ അരുമയെ-ആനന്ദനിധിയായ ഈ സത്യത്തെ; 
ആരറിയുന്നു-മാറിനിന്നുകൊണ്ടു പൂര്‍ണമായി ആര്‍ക്കറിയാന്‍ കഴിയും? 
അഹോ! വിചിത്രം-ആശ്ചര്യമെന്നേ പറയേണ്ടൂ. 
ഒന്നാലോചിച്ചാല്‍ നമുക്കറിയാന്‍ കഴിയാത്തതായി യാതൊന്നും ഈ 
പ്രപഞ്ചത്തിലില്ല. മായയുടെ മറയുള്ളതുകൊണ്ട്‌ എല്ലാവര്‍ക്കും എപ്പോഴും 
അതു സാധിക്കുന്നില്ല. വ്യക്തമായ സത്യാനുഭവം വന്നുകഴിഞ്ഞാല്‍ പിന്നെ 
ഈ ദ്വൈതപ്രപഞ്ചത്തെ അവര്‍ ഇങ്ങനെ അനേകമായി അറിയുന്നവരായിരി 
ക്കുകയില്ല. പരമസത്യം ആദ്യന്തരഹിതമായതുകൊണ്ട്‌ ആനന്ദനിധിയായ ഈ 
സത്യത്തെ മാറിനിന്നുകൊണ്ടു പൂര്‍ണമായി ആര്‍ക്കറിയാന്‍ കഴിയും? ആശ്ച 
ര്യമെന്നേ പറയേണ്ടു. 


നാമറിയാത്തതൊന്നുമിങ്ങില്ല 


സത്യാനുഭവത്തിലെ അനേകം രഹസ്യങ്ങള്‍ ഗുരുദേവന്‍ ശ്ലോകത്തില്‍ 
ഉള്ളടക്കം ചെയ്തിരിക്കുന്നു. ഇവിടെ “നാമറിയാത്തത്‌” എന്നതിന്‌ “നമുക്കറി 
യാന്‍ കഴിയാത്തത്‌” എന്നാണര്‍ഥം. പ്രപഞ്ചത്തിന്റെ പരമകാരണമായ 
സത്യത്തെ അന്വേഷിച്ചു മുന്നോട്ടു നീങ്ങുന്ന ഒരാള്‍ക്ക്‌ അറിയാന്‍ കഴിയാ 
ത്തതായി ഈ ലോകത്തു യാതൊന്നും തന്നെ ഉണ്ടായിരിക്കുന്നില്ല. ഒരു 
സത്യാന്വേഷിക്ക്‌ കാരണരുപത്തിലും കാര്യരുപത്തിലും പ്രപഞ്ചത്തെ പൂര്‍ണ 
മായി അറിയാന്‍ കഴിയും. പരമകാരണമായ സത്യം തെളിയുന്നതോടെ അനേ 
കമായിക്കാണപ്പെടുന്ന പ്രപഞ്ചകാര്യരൂപം മുഴുവന്‍ ആ പരമകാരണമല്ലാതെ 
മറ്റൊന്നുമല്ലെന്നറിയുന്നതാണു കാരണരൂപത്തിലുള്ള പൂര്‍ണമായ പ്രപഞ്ച 
വിജ്ഞാനം. പാത്രങ്ങളെയെല്ലാം മണ്ണുതന്നെയെന്നറിയുന്നതുപോലെ. 
ഇനിയും സമാധ്യനുഭവത്തിന്റെ വിവിധ ഘട്ടങ്ങളില്‍ അനേകമായിക്കാണപ്പെ 
ടുന്ന കാര്യപ്രപഞ്ചത്തെ പ്രത്യേകം പ്രത്യേകമായറിയാനും വേണമെങ്കില്‍ 
ഒരു യോഗിക്കു പ്രയാസമില്ല. മനസ്സിനെ സൂര്യനില്‍ സംയമനം ചെയ്തു സമാ 
ധിനിഷ്ഠമാക്കിയാല്‍ ഭുവനജ്ഞാനമുണ്ടാകുമെന്നു പതജ്ഞലി തന്റെ യോഗ 
സൂധ്തത്തിലെ സിദ്ധിപാദത്തില്‍ വെളിപ്പെടുത്തിയിരിക്കുന്നു. “ധര്‍മ്മമേഘ” 
സമാധി എന്ന ഒരു പ്രത്യേക സമാധ്യനുഭവത്തില്‍ ഒരു യോഗിക്ക്‌ പ്രപഞ്ച 
വിജ്ഞാനം മുഴുവന്‍ പകര്‍ന്നുകിട്ടുന്നു എന്ന്‌ ശ്രീശങ്കരഭഗവത്പാദര്‍ 
“പ്രബോധ സുധാകരം' എന്ന കൃതിയില്‍ വെളിപ്പെടുത്തിയിരിക്കുന്നു:- 


ആത്മോപദേശശതകം 671 


തിത്യാനന്ദസ്ധുധാനിശശരധിഗത്ഃ 
സന്നിലമേഘഃ സതാം 
ഭൌത്കണ്ഠ്യപബലപ്രഭഞ്ജനഭ൭ര- 
രാകര്‍ഷിതോവര്‍ഷത? 
വിജ്ഞാനാമ്യതമത്ഭുതം നിജവചോ- 
ധാരാഭിരാരാദിദം 
ചേതശ്ചാതകചേന്നവാഞ്ഛസിമൃഷാ- 
(കാന്തോസ്സി സുപ്തോസ? കിം? 


“സവികല്‍പ്പസമാധിയില്‍ ഒരു പ്രത്യേക ഘട്ടത്തില്‍ നിത്യാനന്ദാമൃത 
സമുദ്രമായ പരമാത്മാവില്‍നിന്നും ഒരു നീലമേഘം പൊന്തിവരുന്നു. സമാ 
ധിസ്ഥനായ യോഗിയുടെ ഉത്കണ്ഠയാകുന്ന കാറ്റുതട്ടി ഉയരുന്ന ആ മേഘം 
വര്‍ഷമാരംഭിക്കുന്നു. അത്ഭുതകരമായ പ്രപഞ്ചവിജ്ഞാനമാണതു വര്‍ഷിക്കു 
ന്നത്‌. വിജ്ഞാനം നിറഞ്ഞുതുളുമ്പുന്ന ശബ്ദപ്രവാഹമാണാവര്‍ഷം. യോഗി 
യുടെ സമാധി പ്രജ്ഞയില്‍ തന്നെയാണതു സംഭവിക്കുന്നത്‌. ഹൃദയമാകുന്ന 
ചാതകമേ, ഈ വര്‍ഷധാര നീ പാനം ചെയ്യുന്നില്ലെങ്കില്‍ നീ അജ്ഞതയില്‍ 
ആണ്ടുകിടന്നുറങ്ങുകയായരിക്കും.” ശ്രീവിവേകാനന്ദസ്വാമികള്‍ക്ക്‌ സമാധി 
ദശയില്‍ ഇങ്ങനെ പ്രപഞ്ചവിജ്ഞാനം പകര്‍ന്നു കിട്ടിയിട്ടുള്ളതായി അദ്ദേഹം 
പ്രസ്താവിച്ചിട്ടുണ്ട്‌. ഗുരുദേവനും താന്‍ അനുഭവിച്ചിട്ടുള്ള ഈ മഹാരഹസ്യം 
തന്നെയാണ്‌. “ഒരു കുറിനാമറിയാത്തതൊന്നുമില്ല' എന്നു വെളിപ്പെടുത്തിയി 
രിക്കുന്നത്‌. 


ഉരുമറവാലറിവീല 


അവനവന്‍തന്നെ പരമസത്യസ്വരുപമായിരിക്കേ കാരണരൂപത്തിലാ 
യാലും കാര്യരൂപത്തിലായാലും പൂര്‍ണമായ വസ്തുബോധം എന്താണെല്ലാ 
വര്‍ക്കും ഉണ്ടാകാത്തത്‌? സ്വരുപത്തിനു മറവു സംഭവിച്ചുപോയതുകൊണ്ടാണ്‌. 
പൂര്‍ണ സ്വരൂപത്തെക്കുറിച്ചുള്ള മറവിതന്നെയാണീ മറവ്‌. ഇതു തന്നെയാ 
ണവിദ്യ. “വിശദസ്മൃതി” കൊണ്ട്‌ അവിദ്യ മാറിയാല്‍ സമ്പൂര്‍ണവസ്തുസ്ഥിതി 
ആര്‍ക്കും അനുഭവച്ചറിയാവുന്നതേയുള്ളൂ. 


ഉണര്‍ന്നിതെല്ലാമറിവവരില്ല 


പൂര്‍ണവസ്തുജ്ഞാനം അദ്വൈതാനുഭവമാണ്‌. അതുകൊണ്ട്‌ പൂര്‍ണ 
സാക്ഷാത്കാരം നേടിയയാളിനു ദ്താനുഭവം പാടെ മാഞ്ഞുപോകുന്നു. 
അവിടെ വസ്തുവിനെ കാരണരുപത്തിലോ കാര്യരുപത്തിലോ വേറായി അറി 
യുന്ന പ്രശ്‌നമേയില്ല. ഉണര്‍ന്നുകഴിഞ്ഞയാള്‍ എവിടെ നോക്കിയാലും ഒരേ 
ബ്രഹ്മത്തെ മാത്രമേ കാണുകയുള്ളു. അവിടെ എല്ലാമറിയുന്നില്ല. ഒന്നിനെ 
മാത്രമേ അറിയുന്നുള്ളൂ. 


അരുമയെയാരറിയുന്നഹോ! വിചിത്രം 


പൂര്‍ണമായ ബ്രഹ്മാനുഭവം സ്വയം ബ്രഹ്മമായിത്തീരലാണ്‌. അവിടെ 
മാറിനിന്നുകൊണ്ടു ബ്രഹ്മത്തെയറിയുകയല്ല. മാറിനിന്നുകൊണ്ടുള്ള ഏതറിവും 


672 (ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധ്രര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


ദ്വൈതത്തിലല്ലേ സാദ്ധ്യമാവൂ. അപ്പോള്‍ ്രഹ്മത്തെക്കുറിച്ചുള്ള ചര്‍ച്ചകളും 
വിവരണങ്ങളു മെല്ലാം പൂര്‍ണ(്ബരഹ്മഭാവത്തില്‍ നിന്നല്‍പ്പം വിട്ടുനിന്നു 
കൊണ്ടോ സാദ്ധ്യമാവൂ. ഈ അനുഭവരഹസ്യമാണു കേനോപനിഷത്തിങ്ങനെ 
പ്രഖ്യാപിക്കുന്നത്‌:- 


യസ്്യാമതം തസ്യമതം 

മതംയസ്യന വേദന 

അവിജ്ഞാതം വിജാനതാം 

വിജ്ഞാതമവിജാനതാം. കേ. ഉ. 


“ബ്രഹ്മം മനനം ചെയ്യപ്പെടാവുന്നതല്ലെന്നാരറിയുന്നുവോ അവന്‍ 
ബ്രഹ്മത്തെ മനനം ചെയ്തിട്ടുള്ളവനാണ്‌. മനനം ചെയ്യപ്പെടാവുന്നതാണു 
ബ്രഹ്മമെന്നു കരുതുന്നവന്‍ ആ സത്യത്തെ അറിയുന്നില്ല. അറിഞ്ഞവരെന്നു 
കരുതുന്നവര്‍ക്കറിയപ്പെടാത്തതാണാസത്യം. അറിയാത്തവരെന്നു കരുതുന്ന 
വര്‍ക്കറിയപ്പെട്ടതാണസത്യം'. ആദ്യന്തരഹിതമായ അഖണ്ഡബോധസത്യത്തെ 
അതായിത്തീര്‍ന്നു തന്നെ അനുഭവിക്കേണ്ടതാണെന്നു താല്‍പ്പര്യം. 


പരമസത്യം ഇങ്ങനെ അദ്വയബോധമാണെങ്കില്‍ ഇവിടെ ഭോക്താവ്‌ 
ഭോഗ്യം എന്നു തുടങ്ങിയ വിഭാഗങ്ങളെങ്ങനെ? ഈ വിഭാഗങ്ങള്‍ അഖണ്ഡ 
ബോധത്തില്‍ മായകൊണ്ടുണ്ടാകുന്ന ശ്രമംമാത്രമാണ്‌. അവ അദ്വയസത്യ 
ബോധം ഉളവാക്കാത്തിടത്തോളം എന്നും ഇങ്ങനെ തുടരുകയും ചെയ്യും. 
ഇക്കാര്യം വെളിപ്പെടുത്തുകയാണടുത്ത പദ്യത്തില്‍. 


66. ഇരമുതലായവയെന്നുമിപ്രകാരം 
വരുമിനിയും വരവറ്റുനില്‍പ്പതേകം; 
അറിവതു നാമതുതന്നെ മറ്റുമെല്ലാ- 
വരുമതുതന്‍ വടിവാര്‍ന്നു നിന്നിടുന്നു. 


ഇരമുതലായവ-ഭോജ്യം ഭോക്താവ്‌ എന്നിങ്ങനെ വേര്‍പെട്ടു കാണപ്പെ 
ടുന്ന പ്രപഞ്ചം മുഴുവനും; എന്നും-എല്ലാകാലത്തും; ഇപ്രകാരം-ഇന്നു കാണു 
ന്നതുപോലെ തന്നെ; വരുമിനിയും-മേലിലും വന്നും പോയുമിരിക്കും; വരവ 
റ്റൂനില്‍പ്പതേകം-വരവും പോക്കുമില്ലാതെ സ്ഥിരമായി നില്‍ക്കുന്ന സത്യം ഒന്നു 
മാത്രം; അറിവതു-അതഖണ്ഡബോധമാണ്‌; നാം അതുതന്നെ-നമ്മളോരോ 
രുത്തരും ആ അഖണ്ഡബോധംതന്നെ; മറ്റുമെല്ലാവരും-വേറെ ഇവിടെക്കാണ 
പ്പെടുന്ന പ്രപഞ്ചഘടകങ്ങളുമെല്ലാം; അതുതന്‍-ആസത്യം തന്നെ; വടിവാര്‍ന്നു 
നിന്നിടുന്നു-രുപം ധരിച്ചു നില്‍ക്കുന്നതാണ്‌. 
ഭോജ്യം ഭോക്താവ്‌ എന്നിങ്ങനെ വേര്‍പെട്ടുകാണപ്പെടുന്ന പ്രപഞ്ചം 
മുഴുവനും എല്ലാകാലത്തും ഇന്നുകാണുന്നതുപോലെതന്നെ മേലിലും വന്നും 
പോയുമിരിക്കും. വരവും പോക്കുമില്ലാതെ സ്ഥിരമായി നില്‍ക്കുന്ന സത്യം 
ഒന്നുമാത്രം. അതഖണ്ഡബോധമാണ്‌. നമ്മളോരോരുത്തരും ആ അഖണ്ഡ 
ബോധം തന്നെ. വേറെ ഇവിടെ കാണപ്പെടുന്ന പ്രപഞ്ചഘടകങ്ങളുമെല്ലാം 
ആ സത്യം തന്നെ രൂപം ധരിച്ചു നില്‍ക്കുന്നതാണ്‌. 


ത്മത്മോപദേശശതകം 673 


വരവറ്റു നില്‍പ്പുതേകം 


പ്രപഞ്ചത്തെ വിശകലനം ചെയ്താല്‍ അത്‌ ഭോക്താവെന്നും ഭോജ്യ 
മെന്നും രണ്ടായി തിരിയുന്നു. ഭുജിക്കുന്നവനാണു ഭോക്താവ്‌. ഭുജിക്കപ്പെ 
ടുന്ന പദാര്‍ഥമാണു ഭോജ്യം അഥവാ ഇര. ഈ പ്രപഞ്ചത്തില്‍ ജീവനാണു 
ഭോക്താവ്‌. ജീവന്‍ അനുഭവപ്പെടുന്ന വിഷയങ്ങളെല്ലാം ഭോജ്യവും. കോപ 
നിഷത്തു ഭോക്താവിനെ നിര്‍വചിക്കുന്നതി പ്രകാരമാണ്‌: 


ആത്മേന്ദിയമന്നോയുക്തം 
ഭോക്തേത്യാഹുര്‍മന?ഷിണഃ കഠോ. 3-4 


ഇന്ദ്രിയങ്ങള്‍, മനസ്സ്‌ എന്ന ഭോഗാപകരണങ്ങളോടു കൂടിയ ആത്മാ 
വാണു ഭോക്താവ്‌. ഇതുതന്നെയാണ്‌ ജീവാത്മാവ്‌. ഇവിടെ ബാഹ്യവിഷയ 
ങ്ങളെ ഭുജിക്കുമ്പോള്‍ ഇന്ദ്രിയങ്ങളും മനസ്സും ജീവന്റെ ഉപകരണങ്ങള്‍. 
ജീവന്‍ വിഷയാനുഭവത്തിനായി ഉപയോഗപ്പെടുത്തുന്നവയായതു കൊണ്ട്‌ 
ഒരര്‍ഥത്തില്‍ ഇന്ദ്രിയങ്ങളും മനസ്സും പോലും ജീവന്റെ ഭോജ്യങ്ങളായി 
കരുതാം. അന്തിമവിശകലനത്തില്‍ എവിടെയും ജീവാത്മാവാണു ഭോക്താവ്‌. 
പ്രാണന്‍ മുതല്‍ സ്ഥൂലജഡങ്ങള്‍വരെയുള്ള സുക്ഷ്മസ്ഥുലജഡ ദൃശ്യങ്ങ 
ളെല്ലാം ഭോജ്യം. എന്നാല്‍ സാപേക്ഷമായ ഭോജ്യ ഭോക്തൃചിന്തയില്‍ പടി 
പടിയായി ഓരോ ഘട്ടത്തിലും സ്ഥൂലജഡം ഭോജ്യമെന്നും തൊട്ടടുത്തു 
നില്‍ക്കുന്ന സുക്ഷ്മജഡം ഭോക്താവെന്നും കരുതപ്പെടുന്നു. സ്ഥൂലം സൂക്ഷ്മ 
ത്തില്‍ ലയിക്കുന്നതുകൊണ്ടാണിങ്ങനെ കരുതുന്നത്‌. ഈ നിലയില്‍ പ്രപ 
ഞ്ചഘടകങ്ങളുടെ സ്ഥുലശരീരം ഭോജ്യമായെടുത്താല്‍ അതിന്റെ ഭോക്താ 
വാണു മനസ്സ്‌. മനസ്സിനെ ഭോജ്യമായി കണക്കാക്കിയാല്‍ ബുദ്ധിയാണു 
ഭോക്താവ്‌. ബുദ്ധിയുടെ ഭോക്താവാണു പ്രാണന്‍. പ്രാണനെയും ഭുജിക്കാ 
നുള്ള കഴിവ്‌ ആത്മാവിനുമാത്രമേയുള്ളു. ഇങ്ങനെ പദ്യത്തിലെ “ഇര' എന്ന 
പദത്തിനു അന്നപാനാദിമുതല്‍ പ്രാണന്‍വരെയുള്ള ഭോജ്യ പദാര്‍ഥങ്ങള്‍ 
എന്നര്‍ഥം പറയാം. ഭോജ്യം ഭോക്താവിനെക്കുടി സൂചിപ്പിക്കുന്നു എന്നു പറ 
യേണ്ടതില്ലല്ലോ. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണു ഗുരുദേവന്‍ “ഇര 
മുതലായവ” എന്ന പദ്യത്തില്‍ പറഞ്ഞിരിക്കുന്നത്‌. ഇപ്രകാരം ഭോക്തൃഭോ 
ജൃരുപത്തില്‍ വേര്‍പിരിഞ്ഞു കാണുന്ന പ്രപഞ്ച ഘടകങ്ങള്‍ ഇന്നും എന്നും 
വന്നും പോയുമിരിക്കുന്ന നശ്വര്രപതിഭാസങ്ങളാണ്‌. എന്നാല്‍ ഈ നശ്വര 
പ്രതിഭാസങ്ങള്‍ക്കു വരാനും പോകാനും ആശ്രയമായി വരാതെയും 
പോകാതെയും സ്ഥിരമായി നില്‍ക്കുന്ന ഒരു സത്യമുണ്ട്‌. അതാണു അഖ 
ണ്ഡബോധം. ബോധത്തെ ആശ്രയിക്കുന്നില്ലയെന്നുവന്നാല്‍ ഭോക്താവോ 
ഭോജ്യമോ പിന്നെ പ്രതിഭാസിക്കയില്ല. അതുകൊണ്ടു ബോധം സത്യം; 
മറ്റെല്ലാം അസത്യം. അതുകൊണ്ട്‌ എല്ലാ പ്രപഞ്ചഘടകങ്ങളും സത്യമായ 
ബോധത്തിലെ നാമരുപങ്ങള്‍മാത്രം. ഒരു സത്യാന്വേഷി വന്നും പോയുമിരി 
ക്കുന്ന നാമരുപങ്ങളെ തള്ളി അവയ്ക്കാശ്രയമായ അഖണ്ഡബോധത്തെ 
സര്‍വത്ര ദര്‍ശിക്കേണ്ടതാണ്‌. നാമരുപരഹിതമായ അഖണ്ഡബോധമാണു പര 
മസത്യം. 


74-2003 43 


674 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സമ്ധ്രര്‍ണവ്യാഖ്യാനം - ഭാഗം / 

ഭോക്ത്യഭോജ്യരുപത്തില്‍ വന്നും പോയുമിരിക്കുന്ന ്രപഞ്ചഘടകങ്ങളെ 
വിശകലനം ചെയ്യുന്ന ഒരാള്‍ക്ക്‌ ഒരുകാര്യം വ്യക്തമാകും. ജനിച്ചും മരിച്ചും 
ഭിന്നഭിന്നങ്ങളായി കാണപ്പെടുന്ന സാധാരണ ദൃശ്യങ്ങള്‍ ഒരു വശത്ത്‌. പിടി 
കിട്ടാത്ത അജ്ഞാതമായ ഒരു പരമകാരണം മറുവശത്ത്‌. ഇവ രണ്ടുമല്ലാതെ 
ചിന്തിക്കുന്നവന്‍ ഈ പ്രപഞ്ചത്തില്‍ മൂന്നാമതൊരു വസ്തു കാണാനേ സാദ്ധ്യ 
മല്ല. ഇതാണടുത്ത പദ്യത്തിലെ പ്രതിപാദ്യം. 


67. ഗണനയില്‍നിന്നു കവിഞ്ഞതൊന്നു സാധാ- 
രണമിവരണ്ടുമൊഴിഞ്ഞൊരന്യരൂപം 
നിനവിലുമില്ലതു നിദ്രയിങ്കലും മേ- 
ലിനനഗരത്തിലുമെങ്ങുമില്ല നൂനം. 
ഗണനയില്‍നിന്നു കവിഞ്ഞതൊന്നു-യുക്തിചിന്തകൊണ്ടു ഗ്രഹിക്കാന്‍ 
കഴിയാത്ത പ്രപഞ്ചത്തിന്റെ പരമകാരണം ഒരു വശത്ത്‌; സാധാരണം-ചിന്തി 
ച്ചറിയാവുന്ന പ്രപഞ്ചകാര്യരൂപങ്ങള്‍ മറുവശത്ത്‌; ഇവരണ്ടുമൊഴിഞ്ഞ്‌-ഈ 
രണ്ടെണ്ണമല്ലാതെ; ഒരന്യരുപം-മുന്നാമതൊരെണ്ണം; നിനവിലുമില്ല-ഉണര്‍ന്നി 
രിക്കുമ്പോഴുമില്ല; അതു നിദ്രയിങ്കലും-അങ്ങനെയൊന്ന്‌ ഉറക്കത്തിലും അറി 
യാനില്ല; മേല്‍ ഇനനഗരത്തിലും-മരണാനന്തരം സൂര്യലോകത്തും അതായതു 
പരലോകത്തും; എങ്ങുമില്ല-ഒരിടത്തും ഉണ്ടായിരിക്കയില്ല. നൂനം-നിശ്ചയം. 
യുക്തിചിന്തകൊണ്ടു ഗ്രഹിക്കാന്‍ കഴിയാത്ത പ്രപഞ്ചത്തിന്റെ പരമകാ 
രണം ഒരുവശത്ത്‌; ചിന്തിച്ചറിയാവുന്ന പ്രപഞ്ചകാര്യരൂപങ്ങള്‍ മറുവശത്ത്‌. 
ഈ രണ്ടെണ്ണമല്ലാതെ മൂന്നാമതൊരെണ്ണം ഉണര്‍ന്നിരിക്കുമ്പോഴുമില്ല; അങ്ങ 
നെയൊന്നുറക്കത്തിലും അറിയാനില്ല; മരണാനന്തരം സൂര്യ ലോകത്തും 
അതായതു പരലോകത്തും ഒരിടത്തും ഉണ്ടായിരിക്കയില്ല; നിശ്ചയം. 


എങ്ങുമില്ല നൂനം 

ഇഹലോകത്തും പരലോകത്തും ഉള്ളതായി അറിയപ്പെടുന്ന പ്രപഞ്ച 
കാര്യരുപങ്ങള്‍ എല്ലാം ഉണ്ടായി മറയുന്നവയാണ്‌. സൂര്യചന്ദ്രാദി സൌര 
യൂഥഘടകങ്ങള്‍ പോലും ഉണ്ടായി മറയുന്നവയാണെന്ന്‌ ഇന്നെല്ലാവര്‍ക്കും 
തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ടായി മറയുന്ന ഏതു കാര്യരൂപത്തെയും 
ദേശകാലനിമിത്തങ്ങളെന്ന അതിരുകള്‍ക്കുള്ളില്‍ നിറുത്തി യുക്തി 
ചിന്തചെയ്തു ഗ്രഹിക്കാവുന്നതേയുള്ളു. എന്നാല്‍ ഉണ്ടായി മറയുന്ന ഈ 
പ്രപഞ്ചകാര്യങ്ങളാകെ ഏതില്‍ പൊന്തിവരുന്നു; ഏതില്‍ സ്ഥിതിചെയ്യുന്നു; 
ഏതില്‍ തിരിച്ചു ലയിക്കുന്നു? പരമകാരണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണിവ. 
ദേശകാലനിമിത്തങ്ങള്‍പോലും ഈ പരമകാരണത്തില്‍ പ്രതിഭാസിക്കുന്നവ 
യാണ്‌. അതുകൊണ്ടു പരമകാരണം ദേശകാലനിമിത്താതീതമാണ്‌. അതു 
കൊണ്ടാണത്‌ “ഗണനയില്‍നിന്നു കവിഞ്ഞതെ ന്നു പറയപ്പെട്ടിരിക്കുന്നത്‌. പര 
മകാരണം കണ്ടെത്തുന്നതുവരെ കാര്യരുപങ്ങളുടെയും പരമരഹസ്യം തെളി 
യുകയില്ലതന്നെ. പുറമേ സത്യം തിരയുന്ന ശാസ്ത്രജ്ഞന്മാര്‍ക്ക്‌ ഇന്നുവരെ 
പ്രപഞ്ചരഹസ്യം തെളിയാത്തതിന്റെ കാര്യവും ഇതുതന്നെ. എന്തായാലും 
നാമരുപങ്ങളിലുടെ ചിന്തിച്ചറിയാവുന്ന കാര്യ രൂപങ്ങളും നാമരുപരഹിതമായി 


ആത്മോപദേശശതകം 675 


ചിന്താതീതമായി വിളങ്ങുന്ന ഏതോ പരമകാരണവും ഇങ്ങനെ രണ്ടെണ്ണമ 
ല്ലാതെ ഒരിക്കലും ഒരിടത്തും മുന്നാമതൊന്നുണ്ടാവുക വയ്യ. സത്യജിജ്ഞാസു 
വിന്‌ ഇത്രയും തെളിഞ്ഞാല്‍തന്നെ ഇനി ചിന്താതീതമായ പരമകാരണത്തോട 
ടുക്കാന്‍ വല്ല വഴിയുമുണ്ടോ എന്നാരായാവുന്നതാണ്‌. അടുത്ത പദ്യത്തില്‍ 
ആ വഴി തെളിച്ചുകാട്ടിയിരിക്കുന്നു. 


ചിന്താതീതമായ സത്യത്തെ വെളിയില്‍ തിരഞ്ഞിട്ടൊരു കാര്യമില്ല. വിവേ 
കിക്കു ഒരു കാര്യം വ്യക്തമായി വെളിപ്പെടും. ഉണ്ടായി മറയുന്ന കാര്യരൂ 
പങ്ങള്‍ എണ്ണമറ്റവയായിക്കൊള്ളട്ടെ. എന്നാലും അവയുടെ ഉണ്മ എവിടെയും 
അനുഭവിക്കുന്നയാളിന്റെയുള്ളില്‍ സ്ഫുരിക്കുന്ന ഞാന്‍, ഞാന്‍ എന്ന 
ബോധാംശത്തെ കേന്ദ്രമാക്കിയാണു വെളിപ്പെടുത്തുന്നത്‌. ഞാന്‍ എന്ന 
ബോധഷകേന്ദ്രമില്ലയോ കാര്യരുപങ്ങളൊന്നും അനുഭവപ്പെടുകയില്ല. ഈ 
ബോധാംശം തന്നെയാണു കാര്യരൂപങ്ങളില്‍പ്പെട്ടു ജനിക്കുകയും മരി 
ക്കുകയും ചെയ്യുന്നതുപോലെ കാണപ്പടുന്നത്‌. അങ്ങനെയാണെങ്കില്‍ ഈ 
ബോധാംശം കാര്യരൂപങ്ങളെ കൈവെടിഞ്ഞാല്‍ എന്തായിത്തീരും? ഇവിടെ 
യാണു ബുദ്ധിശാലി പരീക്ഷിച്ചു നോക്കേണ്ടത്‌. അറുപത്തെട്ടാം പദ്യം 
വായിക്കു. 


68. അരവവടാകൃതിപോലഹന്ത രണ്ടാ- 
യറിവിലുമംഗിയിലും കടക്കയാലേ 
ഒരുകുറിയാര്യയിതിങ്ങനാര്യയാകു- 
ന്നൊരുകുറിയെന്നുണരേണമൂഹശാലി. 
അരവവടാകൃതിപോല്‍-ഒരേ കയറുതന്നെ പാമ്പിന്റെ രൂപത്തിലും കയ 
റിന്റെ രൂപത്തിലും പ്രത്യക്ഷപ്പെടുന്നതു പോലെ; അഹന്ത-ഞാന്‍, ഞാന്‍ എന്ന 
ഒരേ ബോധം തന്നെ; രണ്ടായി-രണ്ടായി പിരിഞ്ഞ്‌; അറിവിലും-പുറമെ വിഷ 
യബോധത്തിലും; അംഗിയിലും-അകമേ ആത്മബോധത്തിലും; കടക്ക 
യാലേ-പ്രകടമാകുന്നതുകൊണ്ട്‌; ഒരുകുറി-ആത്മബോധവേളയില്‍; 
ആര്യ-ശ്രേഷ്ഠമായും; ഇത്‌-ഈ അഹംബോധംതന്നെ; ഇങ്ങ്‌ -ഈ പ്രപഞ്ച 
ത്തില്‍; ഒരുകുറി-വിഷയബോധവേളയില്‍; അനാര്യയാകുന്നു-നീചമായും ഭവി 
ക്കുന്നു; ഈഹശാലി-ചിന്താശീലന്‍; എന്നുണരേണം-ഇതറിഞ്ഞ്‌ ആത്മബോ 
ധമുള്ളവനായി ഭവിക്കണം. 
ഒരേ കയറുതന്നെ പാമ്പിന്റെ രൂപത്തിലും കയറിന്റെ രൂപത്തിലും പ്രത്യ 
ക്ഷപ്പെടുന്നതുപോലെ ഞാന്‍, ഞാന്‍ എന്ന ഒരേ ബോധം തന്നെ രണ്ടായി 
പിരിഞ്ഞ്‌ പുറമെ വിഷയബോധത്തിലും അകമേ ആത്മബോധത്തിലും (പക 
ടമാകുന്നതുകൊണ്ട്‌ ആത്മബോധവേളയില്‍ ശ്രേഷ്ഠമായും ഈ അഹംബോ 
ധംതന്നെ പ്രപഞ്ചത്തില്‍ വിഷയബോധവേളയില്‍ നീചമായും ഭവിക്കുന്നു. 
ചിന്താശീലന്‍ ഇതറിഞ്ഞ്‌ ആത്മബോധമുള്ളവനായി ഭവിക്കണം. 


എന്നുണരേണമൂഹശാലി 


ഒരേ കയറു ചിലപ്പോള്‍ പാമ്പായും ചിലപ്പോള്‍ കയറായും പ്രകടമാ 
കുന്നു. പാമ്പിന്റെ ശ്രമം ഉളവാക്കുമ്പോള്‍ ഭയാദിദോഷങ്ങളുളവാക്കി അതു 


676 ശ്രീനാരായണ ഗുരുദേവക്ൃയതികശി സമ്ഷുര്ണഡ്യാഖ്യാനം - ഭാഗം / 


നീചഭാവം കൈക്കൊള്ളുന്നു. കയറായി കാണപ്പെടുമ്പോള്‍ ദോഷരഹിത 
മായി ശ്രേഷ്ഠഭാവം കൈക്കൊള്ളുന്നു. അതുപോലെ പ്രപഞ്ചവിഷയങ്ങളായും 
സത്യസ്വരുപമായും പ്രത്യക്ഷപ്പെടാന്‍ തല്‍ക്കാലം ഇവിടെയുള്ളത്‌ ഒരു 
“ഞാന്‍'മാത്രമാണ്‌. ഈ “ഞാന്‍” എന്ന ബോധം ബുദ്ധി, മനസ്സ്‌, ഇന്ദ്രിയങ്ങള്‍, 
ബാഹൃപദാര്‍ഥങ്ങള്‍ എന്നിങ്ങനെയുള്ള കാര്യരുപങ്ങളില്‍ പ്രകടമാകുമ്പോള്‍ 
കയറില്‍ പാമ്പെന്നപോലെ ദുഃഖ്പ്രദങ്ങളായ നിചാനുഭവങ്ങള്‍ ഉണ്ടാകുന്നു. 
കയറില്‍ പാമ്പെന്നപോലെയെന്ന ഉപമകൊണ്ടുതന്നെ അഹംബോധത്തിലെ 
കാര്യരുപങ്ങള്‍ സകങ്കല്‍പ്പ്രഭമങ്ങളാണെന്നോര്‍ക്കേണ്ടതാണ്‌. അഹംബോധ 
ത്തിലെ ഈ ഭ്രമാനുഭവങ്ങള്‍ അതിനെ ഒരു കുറിയിങ്ങനാര്യമാക്കിത്തീര്‍ക്കു 
ന്നു. കാരൃരുപേണയുള്ള പരിമിതാകാരങ്ങളെ വെടിഞ്ഞു സ്വസ്വരുപം 
കൈക്കൊള്ളുമ്പോള്‍ സര്‍പ്പ പ്രതീതി വെടിഞ്ഞു കാണപ്പെടുന്ന കയറെന്ന 
പോലെ അതു സത്യമായ കാരണരുപം കൈക്കൊണ്ട്‌ ശ്രേഷ്ഠതയെ പുല്‍കു 
ന്നു. ഇങ്ങനെ അതൊരുകുറി ആര്യമായും ഭവിക്കുന്നു. മനനധ്യാനങ്ങളിലൂടെ 
ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്കിറങ്ങിച്ചെന്നു “ഞാനി'നെ അന്വേഷിക്കുന്ന 
ബുദ്ധിമാന്‍ ഇതു ബോധ്യപ്പെടുന്നതാണ്‌. ശ്രീരമണമഹര്‍ഷി പറയുന്നതു 
നോക്കുക: 


ഹ്യദയകുഹരമദ്ധ്യ കേവലം ൧ബ്രഹ്മമാത്രം 
ഹ്യഹമഹമിതിസാക്ഷാദാത്മരുപേണ ഭാതി 
ഹൃൃദിവിശമനസാ സ്വാ ചിന്വതാമജ്ജതാ വാ 
പവനചലനമോധാദാത്മനിഷ്ഗോ ഭവ ത്വം. 


“ഹൃദയഗുഹയുടെയുള്ളിലുള്ള ബ്രഹ്മംതന്നെയാണു “ഞാന്‍”, “ഞാന്‍” 
എന്നിങ്ങനെ സദാ ആത്മാവായി പ്രത്യക്ഷത്തില്‍ പ്രകാശിച്ചുകൊണ്ടിരിക്കു 
ന്നത്‌. “ഞാനി'ന്റെ പൂര്‍ണരുപമെന്തെന്നന്വേഷിച്ചുകൊണ്ട്‌ ഹൃദയത്തിന്റെ അടി 
ത്തട്ടിലേക്കു കടക്കുക; അവിടെ മുങ്ങിനോക്കുക. പ്രാണസ്പന്ദനത്തെ നിയ 
ന്ത്രിച്ചന്വേഷിക്കുക. സ്വസ്വരുപമായ ബ്രഹ്മം വെളിപ്പെടുന്നതാണ്‌; വിവേക 
ശാലി ഈ നിലയില്‍ ഒരേ അഹംബോധം തന്നെയാണു പ്രപഞ്ചരഭമ 
ത്തില്‍പെട്ടു നീചഭാവവും ആത്മനിഷ്ഠക്കൊണ്ടു ശ്രേഷ്ഠഭാവവും കൈക്കൊ 
ള്ളുന്നതെന്നു കാണേണ്ടതാണ്‌. 

ഇനിയും “ഞാന്‍” എന്ന ഈ ആത്മാവ്‌ എങ്ങനെയാണു പ്രപഞ്ചരഭമ 
ത്തില്‍പെടാന്‍ ഇടയായത്‌ എന്ന കാര്യം മനോഹരമായ ഒരു രഥരുപകം 
കൊണ്ടു വെളിപ്പെടുത്തുകയാണടുത്ത പദ്യത്തില്‍. 


69. ശ്രുതിമുതലാം തുരഗം തൊടുത്തൊരാത്മ- 
പ്രതിമയെഴും കരണപ്രവീണനാളും 
രതിരഥമേറിയഹന്ത രമ്യരൂപം- 
പ്രതി പുറമേ പെരുമാറിടുന്നജ്രസം. 
ശ്രുതിമുതലാം-ചെവി മുതലായ; തുരഗം തൊടുത്ത്‌-കുതിരകളെപൂട്ടി; 
ആത്മപ്രതിമയെഴും-ബോധ്രപതിബിംബമുള്‍ക്കൊള്ളുന്ന; കരണപ്രവീണ 


ആത്മോപദേശശതകം 677 
നാളും-അന്തഃകരണമാകുന്ന തേരാളിയോടുകുടി; രതിരഥമേറി-വിഷയരാഗ 
മാകുന്ന തേരില്‍ കയറി; അഹന്ത-അഹങ്കാരമാകുന്ന സഞ്ചാരി; രമ്യരൂപംപ്രതി 
തനിക്കു രമ്യങ്ങളെന്നു തോന്നുന്ന ബാഹ്യവിഷയങ്ങളില്‍; അജ്രസം പെരു 
മാറിടുന്നു-സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. 

ചെവി മുതലായ കുതിരകളെ പൂട്ടി ബോധ്രപതിബിംബമുള്‍ക്കൊളളുന്ന 
അന്തഃകരണമാകുന്ന തേരാളിയോടു കൂടി വിഷയരാഗമാകുന്ന തേരില്‍ കയറി 
അഹങ്കാരമാകുന്ന സഞ്ചാരി തനിക്കു രമ്യങ്ങളെന്നു തോന്നുന്ന ബാഹ്യവി 
ഷയങ്ങളില്‍ സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. 


രഥരൂപകം 


കഠോപനിഷത്തില്‍ ഇത്തരം ഒരു രഥരുപകകല്‍പ്പന കാണ്മാനുണ്ട്‌. 
മൂന്നാം വല്ലിയില്‍ മൂന്നുമുതല്‍ ഒന്‍പതുവരെയുള്ള എഴു മന്ത്രങ്ങളില്‍ വളരെ 
വിശദമായി പ്രതിപാദിച്ചിട്ടുള്ളതാണാരഥരുപകകല്‍പ്പന. അതിലും ചെവി തുട 
ങ്ങിയ പഞ്ചേന്ദ്രിയങ്ങള്‍ തന്നെയാണു കുതിരകള്‍. ഉപനിഷത്തില്‍ ബുദ്ധിയെ 
തേരാളിയായും മനസ്സിനെ കാടിഞ്ഞാണായുമാണു രൂപണം ചെയ്തിരിക്കു 
ന്നത്‌. ഇവിടെ ബുദ്ധിയെയും മനസ്സിനെയും ചേര്‍ത്തു അന്തഃകരണമാക്കി 
തേരാളിയുടെ സ്ഥാനത്തു കല്‍പ്പിച്ചിരിക്കുന്നു. കടിഞ്ഞാണിന്റെ കാര്യം 
എടുത്തു പറഞ്ഞിട്ടില്ലെന്നേയുള്ളു. ശരീരം രഥമെന്നാണുപനിഷത്തിലെ കല്‍പ്പ 
ന. വിഷയരാഗത്തെയാണിവിടെ രഥമായി കല്‍പ്പിച്ചിരിക്കുന്നത്‌. അതു കുറ 
ച്ചുകൂടി ആകര്‍ഷകമായിട്ടുണ്ട്‌ ദേഹമുണ്ടെങ്കിലും രാഗമില്ലെങ്കില്‍ വിഷയാ 
നുഭവം നടക്കുകയില്ലല്ലോ. അപ്പോള്‍ രാഗമാണ്‌ അഹംബോധത്തെ വിഷയ 
ങ്ങളിലേക്കു നയിക്കുന്ന രഥം. രണ്ടിടത്തും വിഷയങ്ങള്‍തന്നെയാണു സഞ്ചാ 
രപഥം. ഈ രഥരുപകം ഒരു കാര്യം വ്യക്തമാക്കുന്നു. തേരാളിയും കുതിരക 
ളുമൊക്കെ സഞ്ചാരിയുടെ പൂര്‍ണനിയന്ത്രണത്തിലാണെങ്കില്‍ യാത്ര ആപ 
ത്തുകുടാതെ ലക്ഷ്യത്തിലെത്തിച്ചേരും. അതിനവശ്യംവേണ്ടത്‌ സഞ്ചാരിയു 
ടെയും തേരാളിയുടെയും ഉറപ്പുറ്റ ലക്ഷ്യബോധവും മാര്‍ഗനിശ്ചയവുമാണ്‌. 
നേരെമറിച്ച്‌ ലക്ഷ്യബോധമോ മാര്‍ഗനിശ്ചയമോ ഇല്ലാതെ തേരാളി 
അയാള്‍ക്കിഷ്ടമുള്ള സ്ഥലത്തേയ്ക്കു രഥം കൊണ്ടുപോകുന്നു. കുതിരകള്‍ 
തേരാളിയുടെ നിയന്ത്രണത്തില്‍ നില്‍ക്കുന്നുമില്ല, എന്നൊക്കെവന്നാല്‍ യാത്ര 
ലക്ഷ്യത്തിലെത്തിച്ചേരുകയില്ലെന്നുമാത്രമല്ല, രഥം കുണ്ടിലും കുഴിയിലും 
വീണു സഞ്ചാരിക്കു പതനം സംഭവിച്ചു എന്നുംവരാം. ഉപനിഷത്ത്‌ രഥ രൂപകം 
ഉപസംഹരിക്കുന്നതിങ്ങനെയാണ്‌: 


വിജ്ഞാന സാരഥിര്യസ്തു 

മനഃ (പ്രഗഹവാനാര? 

സേോ്്ധ്വനഃ പാരമാപ്നോതി 

തദ്വിഷ്ണോഃ പരമംപദം. ൭൦.൭. 3-9 


“ബുദ്ധിസാരഥി വസ്തുബോധത്തോടെ മനസ്സാകുന്ന കടിഞ്ഞാണ്‍ നിയ 
ന്ത്രിച്ചു യാത്രതുടരുമെങ്കില്‍ സഞ്ചാരി സംസാരമാര്‍ഗത്തെ തരണംചെയ്തു 


678 ശ്രീനാരായണ ഗുരുദേവക്യതികശി സത്മുരീണഡ്യാഖ്യാനം - ഭാഗം 7 
ലക്ഷ്യത്തിലെത്തും. ആ ലക്ഷ്യം തന്നെയാണു സര്‍വത്ര നിറഞ്ഞുനില്‍ക്കുന്ന 
സത്യസ്ഥാനം'. 

എന്താണീ സഞ്ചാരത്തിനു ഹേതു? സഞ്ചാരത്തിനുള്ള സാമഗ്രിക 
ളൊക്കെ നിര്‍മിക്കുന്നതാര്‍? വാസ്തവമാലോചിച്ചാല്‍ ഇതൊരിന്ദ്രജാലമാണ്‌. 
ആത്മവിസ്മരണം കൊണ്ടുണ്ടാകുന്ന വിഷയരതി തന്നെയാണ്‌ അഹന്ത 
യായും അന്തഃകരണമായും ഇന്ദ്രിയങ്ങളായും ശരീരമായും ഒക്കെ രൂപംകൊ 
ള്ളുന്നത്‌. ദ്രഷ്ടാവായാ ബോധം സ്വത്രന്തനാണെന്നറിയുന്നതുവരെ ഈ പ്രക്രി 
യയ്ക്കു മാറ്റമില്ല. എഴുപതാം പദ്യം നോക്കുക:- 


70. ഒരുരതി തന്നെയഹന്തയിന്ദ്രിയാന്തഃ 
കരണകളേബരമെന്നിതൊക്കെയായി 
വിരിയുമതിന്നുവിരാമമെങ്ങു വേറാ- 
മറിവവനെന്നറിവോളമോര്‍ത്തിടേണം. 

ഒരു രതിതന്നെ-വിഷയരാഗം. തന്നെയാണ്‌; അഹന്ത-ആത്മാവില്‍ അഹ 
ങ്കാരം; ഇന്ദ്രിയാന്തതകരണകളേ ബരം-ഇന്ദ്രിയങ്ങള്‍, മനസ്സ്‌, ശരീരം; 
എന്നിതൊക്കെയായി-എന്നീ സംസാരയാത്രാസാമഗ്രികളൊക്കെയായി; 
വിരിയും-വികസിക്കുന്നത്‌; അതിന്നുവിരാമമെങ്ങ്‌-വിഷയരാഗം ഉള്ളിടത്തോളം 
ഇതിനവസാനമില്ല; അറിവവന്‍-അഹങ്കാരം തുടങ്ങിയ ദൃശ്യങ്ങളില്‍ 
നിന്നെല്ലാം ദ്രഷ്ടാവായ “ഞാന്‍'; വേറാം-വേറിട്ടു നില്‍ക്കുന്നവനാണ്‌; എന്ന 
റിവോളം-എന്നറിയുന്നതുവരെ അഹങ്കാരാദി തുടരും; ഓര്‍ത്തി 
ടേണം-ഇക്കാര്യം വിചാരം ചെയ്തുറപ്പിക്കണം. 
വിഷയരാഗംതന്നെയാണ്‌ ആത്മാവില്‍ അഹങ്കാരം, ഇന്ദ്രിയങ്ങള്‍, മനസ്സ്‌, 
ശരീരം എന്നിതൊക്കെയായി വികസിക്കുന്നത്‌. വിഷയരാഗം ഉള്ളിടത്തോളം 
ഇതിനവസാനമില്ല. അഹങ്കാരം തുടങ്ങിയ ദൃശ്യങ്ങളില്‍ നിന്നെല്ലാം ദ്രഷ്ടാ 
വായ ഞാന്‍ വേറിട്ടുനില്‍ക്കുന്നവനാണ്‌ എന്നറിയുന്നതുവരെ അഹങ്കാരാദി 
തുടരും. ഇക്കാര്യം വിചാരം ചെയ്തുറപ്പിക്കണം. 


എന്നിതൊക്കെയായി വിരിയും 


ആനന്ദഘനമായ ശുദ്ധബോധത്തില്‍ സംസാര്രഭമം എങ്ങനെയാണാ 
വിര്‍ഭവിക്കുന്നത്‌? ‘അവിദ്യനിമിത്തം” എന്നാണല്ലോ ചോദ്യത്തിനു വേദാന്തി 
യുടെ മറുപടി. എന്താണവിദ്യ? ആത്മവിസ്മൃതിയാണവിദ്യ. സ്വരുപവിസ്മര 
ണത്തോടുകൂടി കാമം അഥവാ വിഷയരാഗം വന്നുചേരുന്നു. വിഷയരാഗ 
ത്തോടുകൂടിയ ബോധമാണ്‌ അഹങ്കാരം. തുടര്‍ന്ന്‌ അഹങ്കാരം വിഷയസ 
മ്പാദനത്തിനായി കര്‍മമാരംഭിക്കുന്നു. കര്‍മ്മത്തിനുപകരണങ്ങളാവശ്യമാണ 
ല്ലോ. അതുകൊണ്ട്‌ അഹങ്കാരം സ്വസങ്കല്‍പത്തിലൂടെ ഇന്ദ്രിയങ്ങള്‍ക്കും മന 
സ്റിനും ശരീരത്തിനും രൂപം കൊടുക്കുന്നു. അവിദ്യ, കാമം, കര്‍മം ഇതാണു 
ക്രമം. ഇതെങ്ങനെയറിയാം? മനനധ്യാനങ്ങള്‍കൊണ്ട്‌ കാമസങ്കല്‍പ്പങ്ങളെ 
നിരോധിച്ചാല്‍ “ഞാന്‍” എന്ന ബോധസത്ത അഹങ്കാരാദി രൂപങ്ങള്‍ വെടിഞ്ഞ്‌ 
ആനന്ദാത്മകമായ സ്വസ്വരൂപം കൈക്കൊളളുന്നതായി സത്യദര്‍ശികള്‍ക്കു 


ആത്മോപദേശശതകം 679 


വ്യക്തമായും ബോധ്യപ്പെട്ടിട്ടുണ്ട്‌. അപ്പോള്‍ “ഞാന്‍ എന്ന ബോധം ക്രമേണ 
സങ്കല്‍പ്പിച്ച്‌ അഹങ്കാരം, മനസ്സ്‌, ഇന്ദ്രിയങ്ങള്‍, ശരീരം മുതലായവയെ ഒരു 
നടന്‍ വേഷം കെട്ടുന്നതുപോലെ തന്നില്‍ ആരോപിക്കുമ്പോഴാണു പ്രപഞ്ച 
ശ്രമം ആരംഭിക്കുന്നത്‌. നടന്‍ ചായം തേച്ച്‌ സൂക്ഷ്മ സ്ഥുലരൂപങ്ങളായ വേഷ 
ങ്ങള്‍ അണിഞ്ഞുകഴിയുമ്പോള്‍ കഥാപാത്രമായി മാറിയ പോലെ തോന്നു 
ന്നു. ഇതിനെ വേദാന്തികള്‍ “അധ്യാരോപം' എന്നു പറയുന്നു. അധ്യാരോപം 
കഴിഞ്ഞു കഥാപാത്രത്തെപ്പോലെ കാണപ്പെടുമ്പോഴും നടന്‍ കഥാപാത്രമാ 
യിട്ടില്ല; നടനായിത്തന്നെ നില്‍ക്കുന്നു എന്നതാണു വസ്തുത. അതുപോലെ 
ശുദ്ധബോധം അഹങ്കാരാദി വേഷങ്ങളണിഞ്ഞു പ്രപഞ്ച നാടകത്തില്‍ 
സൂര്യനോ ചന്ദ്രനോ മനുഷ്യനോ മൃഗമോ ഒക്കെയായിത്തീര്‍ന്നതുപോലെ 
പ്രതൃക്ഷപ്പെടുമ്പോഴും ബോധനടന്‍ അശുദ്ധിയൊന്നും വരാതെതന്നെ 
നില്‍ക്കുന്നു എന്നുള്ളതാണു സത്യം. ഇതെങ്ങനെയറിയാം? കഥാപാത്ര 
ത്തിന്റെ തോന്നലുളവാക്കിയ വേഷഭൂഷകള്‍, ഒന്നൊന്നായി അഴിച്ചുമാറ്റു 
മ്പോള്‍ നടന്‍ ശുദ്ധരുപത്തില്‍ പ്രത്യക്ഷപ്പെടുമല്ലോ. അതുപോലെ ആത്മന 
ടന്‍ സങ്കല്‍പ്പ നിരോധത്തിലൂടെ അഹങ്കാരാദിദേഹപര്യന്തമുള്ള വേഷ ഭൂഷ 
കളെ നിഷേധിച്ചുതള്ളുമെങ്കില്‍ ആനന്ദഘനമായ സ്വസ്വരൂപം തെളിയുന്ന 
താണ്‌. ഇതിനെ വേദാന്തികള്‍ “അപവാദം” എന്നു പറയുന്നു; താനല്ലാത്ത 
വെറും വേഷങ്ങളെ “ഇതു ഞാനല്ല” എന്നു പറഞ്ഞപവദിച്ചു തള്ളുന്നതാണ 
പവാദം. “അറിവവന്‍ വേറാണെന്നറിയാന്‍ ഈ അപവാദ പ്രകിയയാണുപാ 
യം. ദ്രഷ്ടാവായ നടന്‍ ദൃശ്യങ്ങളെ അപവദിച്ചുമാറ്റി അവയില്‍നിന്നും മാറി 
നില്‍ക്കാന്‍ പഠിക്കുമ്പോള്‍ മാത്രമേ കാമസങ്കല്‍പജന്യങ്ങളായ അഹങ്കാരാദി 
ശ്രമങ്ങള്‍ക്കു വിരാമം വന്ന്‌ ആത്മാവു തെളിയൂ. അധ്യാരോപത്തെയും അപ 
വാദത്തെയും കുറിച്ചു കൂടുതല്‍ അറിയാന്‍ ഗുരുദേവന്റെ “ദര്‍ശനമാല യിലെ 
ആദ്യത്തെ രണ്ടു ദര്‍ശനങ്ങള്‍ വായിച്ചുനോക്കേണ്ടതാണ്‌. 


അപവാദപ്രക്രിയകൊണ്ട്‌ ആത്മാവ്‌ അഹങ്കാരാദി ദൃശ്യങ്ങളില്‍നിന്നും 
വേര്‍പെട്ടനുഭവപ്പെടുമെങ്കില്‍ എന്തുകൊണ്ടെല്ലാവര്‍ക്കും അതു സാദ്ധ്യമാകു 
ന്നില്ല? ഈ സംശയത്തിനുള്ള മറുപടിയാണടുത്ത പദ്യം. 


71. സവനമൊഴിഞ്ഞു സമത്വമാര്‍ന്നു നില്‍പ്പീ- 
ലവനിയിലാരുമനാദിലീലയത്രെ; 
അവിരളമാകുമിതാകവേയറിഞ്ഞാ- 
ലവനതിരറ്റ സുഖം ഭവിച്ചിടുന്നു. 


സവനം ഒഴിഞ്ഞു-ജഡബന്ധം കൊണ്ടുണ്ടാകുന്ന കര്‍മചലനം വിട്ടു 
മാറി; സമത്വമാര്‍ന്നു-സമബുദ്ധികൈക്കൊണ്ട്‌; നില്‍പ്പീലവനിയിലാരും-ഈ 
ലോകത്ത്‌ ആരും ഒരു നിമിഷവും വര്‍ത്തിക്കുന്നില്ല; അനാദിലീലയത്രെ-അനാ 
ദിയായി വസ്തുവില്‍ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കളിയാണിത്‌; അവിര 
ളമാകുമിത്-എങ്ങും പ്രകടമായി കാണുന്ന ഈ ലീലയെ; ആകവേയറി 
ഞ്ഞാല്‍-കളിക്കാരനോടൊപ്പം അറിയാന്‍ കഴിഞ്ഞാല്‍; അവന്‍-ആ സത്യ 
ദര്‍ശിക്ക്‌; അതിരറ്റ സുഖം ഭവിച്ചിടുന്നു- അളവില്ലാത്ത ആനന്ദം ലഭ്യമായിത്തീ 
രുന്നു. 


680 ശ്രീനാരായണ ഗുരുദേവക്യതികശി സന്മുര്ണഖ്യ്യാഖ്യാനം - ഭാഗം 7 


ജഡബന്ധംകൊണ്ടുണ്ടാകുന്ന കര്‍മചലനം വിട്ടുമാറി സമബുദ്ധികൈ 
ക്കൊണ്ടു ഈ ലോകത്ത്‌ ആരും ഒരു നിമിഷവും വര്‍ത്തിക്കന്നില്ല. അനാദി 
യായി വസ്തുവില്‍ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കളിയാണിത്‌. എങ്ങും 
പ്രകടമായിക്കാണുന്ന ഈ ലീലയെ കളിക്കാരനോടൊപ്പം അറിയാന്‍ കഴി 
ഞ്ഞാല്‍ ആ സത്യദര്‍ശിക്ക്‌ അളവില്ലാത്ത ആനന്ദം ലഭ്യമായിത്തീരുന്നു. 


അവനതിരറ്റ സുഖം ഭവിച്ചീടുന്നു 


“സവനം” എന്ന ശബ്ദത്തിനു യാഗം എന്നാണര്‍ഥം. ഭാതികഫലേച്ഛ 
യോടുകുടു ചെയ്യുന്ന കര്‍മമാണു യാഗം. ഇവിടെ ഭാതികഫലേച്ഛയോടു 
കൂടിയ എല്ലാ കര്‍മചലനങ്ങളെയും “സവന പദംകൊണ്ടു സംഗ്രഹിച്ചിരി 
ക്കുന്നു. ഭൌതികഫലേച്ഛയോടെ കര്‍മം ചെയ്യുന്നതില്‍ സദാ വ്യാപൃതരായി 
രിക്കയാണു സകല മനുഷ്യവര്‍ഗവും. ഈശ്വരബുദ്ധിയെ ശരണം പ്രാപി 
ക്കാതെ കര്‍മത്തില്‍ ഫലേച്ഛ പുലര്‍ത്തുന്നതു നിമിത്തം മനസ്സിനൊരിക്കലും 
സമനില കിട്ടുന്നില്ല. അല്പലാഭങ്ങളില്‍ പോലും അഹങ്കരിച്ചു തുള്ളിച്ചാടു 
കയും അല്പനഷ്ടങ്ങളില്‍പോലും കണ്ണുനീര്‍ വാര്‍ത്തു കരയുകയും ചെയ്യു 
ന്നതുനിമിത്തം മനസ്സു സദാ ചഞ്ചലമാണ്‌. ചഞ്ചലമായ മനസ്സിനു സത്യാനു 
ഭവം സാധ്യമല്ല. ചഞ്ചലമായ മനസ്സ്‌ കളിയില്‍ മോഹിക്കുന്നു. കളിക്കാരനെ 
അന്വേഷിക്കുന്നതേയില്ല. അതുനിമിത്തമാണു ഭഗവാന്‍ ഗീതയില്‍ കര്‍മരം 
ഗത്തു വര്‍ത്തിക്കുന്ന ഒരാള്‍ സദാ മനസ്സിന്റെ സമനില പരിശീലിച്ചുറപ്പിക്ക 
ണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത്‌. മനസ്സിന്റെ സമനിലയാണു യോഗം. യോഗം 
ഉറപ്പുവന്നയാള്‍ക്കു പ്രപഞ്ചനാടകം നടിക്കുന്ന നടനെ വ്യക്തമായി ഉള്ളില്‍ 
കാണാന്‍ കഴിയും. മനസ്സു സമനിലയിലെത്തിയയാള്‍ ബ്രഹ്മനിഷ്ഠനായി 
ത്തീരുന്നു. അദ്ദേഹത്തിന്‌ ഈ പ്രപഞ്ചം “അഹോ നാടകം നിഖിലവും” എന്നു 
റപ്പു വരികയും ചെയ്യുന്നു. അതോടെ കര്‍മചലനങ്ങളെല്ലാം സര്‍വവ്യാപ്ത 
മായ പര്രബഹ്മത്തിന്റെ ലീല മാത്രമാണെന്നു ബോധ്യമാകുന്നു. ഇതറിയു 
ന്നയാള്‍ അനന്തമായ ബ്രഹ്മാനന്ദത്തിനു പാത്രമായിത്തീരുന്നു. സ്വയം ഇതനു 
ഭവിച്ചതുകൊണ്ടാണ്‌ ഇക്കാര്യം ഗുരുദേവന്‍ അസന്ദിഗ്ദ്ധമായി ഇവിടെ പ്രഖ്യാ 
പിച്ചിരിക്കുന്നത്‌. ശ്രീശങ്കരഭഗവത്പാദര്‍ പറയുന്നതു നോക്കുക:- 


യത്സയഖ്യാംബ്ുധിലേശലേശത ഇമേ 
ബ്വഹ്മാദയോനിര്‍വ്യതാഃ 
യച്ചിത്തേ നിതരാം പ്രശാന്തകലനേ 
ലബ്ധ്വാ മുന്നിര്‍ന്നിര്‍വ്യതഃ 
യസ്മില്‍ നിത്യസ്ുഖ്വാംഞ്ുുധയ ഗളിതധീര്‍- 
ബ്ചഹ്മമവന ബ്വഹ്മവിത്‌ 
യഃകശ്ചിത്‌ സ സുരേന്ദ്രവന്ദിതപദോ 
നുനം മനീഷാ മമ മനീഷാപ. 5 


“പരമാത്മസുഖസമുദ്രത്തിലെ ലേശലേശം കൊണ്ടാണു ബ്രഹ്മാവു തുട 
ങ്ങിയ ദേവന്മാര്‍ പോലും സുഖിക്കുന്നത്‌.മുനി ഈ ബ്രഹ്മസത്തയെ സങ്കല്പ 


ആത്മോപദേശശതകം 681 


നിരോധം കൊണ്ട്‌ അത്യന്തം പ്രശാന്തമായ ചിത്തത്തില്‍ ദര്‍ശിച്ചു 
നിര്‍വൃതിയടയുന്നു. ഈ നിത്യാനന്ദസമുദ്രത്തില്‍ ബുദ്ധി ലയിച്ചവന്‍ 
സാക്ഷാത്‌ ബ്രഹ്മം തന്നെയാണ്‌. അല്ലാതെ അദ്ദേഹത്തെ ബ്രഹ്മത്തെയറി 
യുന്നാളെന്നു മാത്രം പറഞ്ഞാല്‍ പോര. അങ്ങനെയുള്ളയാളിന്റെ പാദങ്ങളെ 
ഇന്ദ്രന്‍ പോലും കുമ്പിട്ടുകുപ്പുന്നു. ഇതെന്റെ ഉറപ്പായ തീരുമാനമാണ്‌. ഈ 
അനുഭവരഹസ്യമാണു ഗുരുദേവന്‍ പദ്യത്തിലെ ഉത്തരാര്‍ധത്തില്‍ പ്രഖ്യാ 
പിച്ചിരിക്കുന്നത്‌. 

മനുഷ്യമനസ്സ്‌ ചഞ്ചലമാണെങ്കിലും വസ്തുബോധത്തോടെ വിദ്യാമാര്‍ഗ 
ത്തില്‍ ചരിക്കുന്നയാള്‍ക്ക്‌ അഖണ്ഡബോധാനുഭവമായ തുര്യാനുഭവത്തിലെ 
ത്താന്‍ കഴിയുന്നതാണ്‌. ഇക്കാര്യമാണടുത്ത പദ്യത്തില്‍ പ്രതിപാദിക്കുന്നത്‌. 


72. ക്രിയയൊരു കൂറിതവിദ്യ; കേവലം ചി- 
ന്മയി മറുകുറിതു വിദ്യ; മായയാലേ 
നിയതമിതിങ്ങനെ നില്ക്കിലും പിരിഞ്ഞ- 
ദ്യയപരഭാവന തുര്യമേകിടുന്നു. 
ക്രിയയൊരുകൂറ്‌ - കേവലകര്‍മമാര്‍ഗം ഒരു വശത്ത്‌; ഇതവിദ്യ - ഇതാ 
ണവിദ്യ; കേവലം ചിന്മയി - ഒരേ ബോധസത്യത്തെ വെളിപ്പെടുത്തുന്ന മാര്‍ഗം; 
മറുകുറ്‌ - മറുവശത്ത്‌; ഇതു വിദ്യ - ഇതാണു വിദ്യ; മായയാലേ - മായാ 
മോഹം നിമിത്തം; പിരിഞ്ഞ്‌ - രണ്ടായി വേര്‍തിരിഞ്ഞു; നിയതം ഇതിങ്ങനെ 
നില്‍ക്കിലും - മാര്‍ഗങ്ങള്‍ സ്പഷ്ടമായി ഇങ്ങനെ കാണപ്പെടുന്നുണ്ടെങ്കിലും; 
അദ്വയപരഭാവന - രണ്ടിനെയും തിരസ്കരിച്ചുകൊണ്ടുള്ള പരബ്രഹ്മഭാവന; 
തുര്യമേകിടുന്നു - മാര്‍ഗഭേദത്തെയും കടന്നുള്ള തുരീയമെന്ന അഖണ്ഡാനു 
ഭൂതി കൈവരുത്തുന്നു. 
കേവലകര്‍മമാര്‍ഗം ഒരു വശത്ത്‌; ഇതാണ്‌ അവിദ്യ. ഒരേ ബോധസ 
ത്യത്തെ വെളിപ്പെടുത്തുന്ന മാര്‍ഗം മറുവശത്ത്‌; ഇതാണു വിദ്യ. മായാമോഹം 
നിമിത്തം രണ്ടായി വേര്‍തിരിഞ്ഞു മാര്‍ഗങ്ങള്‍ സ്പഷ്ടമായി ഇങ്ങനെ കാണ 
പ്പെടുന്നുണ്ടെങ്കിലും രണ്ടിനെയും തിരസ്കരിച്ചുകൊണ്ടുള്ള പര്രബഹ്മഭാവന 
മാര്‍ഗഭേദത്തെയും കടന്നുള്ള തുര്യമെന്ന അഖണ്ഡാനുഭുതി കൈവരുത്തുന്നു. 


അദ്വയപരഭാവന തുര്യമേകിടുന്നു 


(ഇരുപത്തെട്ടാം പദ്യവും നാല്പതാം പദ്യവും ഒന്നുകൂടി വായിക്കുക.) 
വിദ്യയും അവിദ്യയും ശക്തിയുടെ രണ്ടു പിരിവുകളാണ്‌. അതുകൊണ്ടുതന്നെ 
അവ രണ്ടും മായയ്ക്കുള്ളിലാണ്‌. രണ്ടും മാര്‍ഗങ്ങളാണു; ലക്ഷ്യമല്ല. എല്ലാ 
മതങ്ങളും മാര്‍ഗങ്ങളാണ്‌ ലക്ഷ്യമൊന്നേയുള്ളു ആത്മാസാക്ഷാത്കാരം. കേവ 
ലകര്‍മമയമായ അവിദൃയില്‍ നില്‍ക്കുന്നവര്‍പോലും കൊതിക്കുന്നതാത്മസു 
ഖമാണെന്നു നാം നാല്പത്തൊന്‍പതാം പദ്യത്തില്‍നിന്നു മനസ്സിലാക്കിയി 
ട്ടുണ്ടല്ലോ. ലക്ഷ്യമെല്ലാര്‍ക്കും ഒന്നാണെങ്കിലും അവിദ്യാമാര്‍ഗത്തില്‍ സഞ്ചരി 
ക്കുന്നവര്‍ ലക്ഷ്യത്തില്‍നിന്നും സദാ അകന്നുപോകുന്നു. വിദ്യാമാര്‍ഗിയു 
ടെയും നില ലക്ഷ്യത്തിലെത്തുന്നതുവരെ മായയിലാണെങ്കിലും അയാള്‍ സദാ 


682 ശ്ര?നാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം [ 





ലക്ഷ്യത്തോടടുത്തുകൊണ്ടിരിക്കുന്നു. അദ്വൈതാധിഷ്ഠാനത്തില്‍ ഉളവാകുന്ന 
ശ്രമമാണു ദ്വൈതം. അപ്പോള്‍ ദ്വൈതാനുഭവം അല്പമെങ്കിലും അവശേഷി 
ക്കുന്നിടത്തോളം പൂര്‍ണസത്യം തെളിയുന്നില്ലെന്നു തീര്‍ച്ചയാണ്‌. സര്‍വത്ര 
അദ്വയ്രബഹ്മഭാവന അഭ്യസിക്കുന്നതാണു വിദ്യാമാര്‍ഗത്തിന്റെ സവിശേഷത. 
“ഭാവന” എന്നു പറയുമ്പോള്‍ തന്നെ അനുഭവമായിട്ടില്ല എന്നു വ്യക്തം. അനു 
ഭവിക്കുന്ന വസ്തു ഭാവനചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട്‌ ഭാവനാ 
കാലവും ദ്വൈതത്തിനുള്ളില്‍ അതായതു മായയ്ക്കുള്ളില്‍ തന്നെയാണ്‌. 
എങ്കിലും ഈ അദ്വയഭാവന അദ്വയാനുഭൂതിയിലെത്തിക്കുന്ന മാര്‍ഗമാണ്‌. 
അദ്വയാനുഭവം ഓരോരുന്നാരുടേയും സ്വരൂപമാണ്‌. പക്ഷെ പദ്വൈത്രഭമമാണ 
തിനെ മറച്ചിരിക്കുന്നത്‌. പ ദ്വൈത്രഭമം ഒഴിവാക്കാനാണ്‌ അദ്വയപരഭാവന 
അഭ്യസിക്കുന്നത്‌. അണ്‌ നെ ദ്വൈതശ്രമം മാറുന്നതോടെ അദ്വയസ്വരൂപമായ 
തുരീയാനുഭവം സ്വയ തെളിയുന്നതാണ്‌. 


വസ്തു അദൈ മമാണെങ്കില്‍ ദ്വൈത്രഭമം എന്തുകൊണ്ടുണ്ടായി? ഈ 
ചോദ്യം സാരമില്ല. ഒര; കാരണത്തില്‍ അനേകം കാര്യങ്ങളും അനേകം കാര്യ 
ങ്ങള്‍ ഒരു കാരണത്തിലും ഒതുങ്ങാവുന്നതേയുള്ളു. ഈ രഹസ്യം അറിഞ്ഞു 
കൊണ്ട്‌ പ്രപഞ്ചകാര്യരൂപങ്ങളുടെ മുഴുവന്‍ കാരണം ബോധമാണെന്നറിയ 
ണം. അങ്ങനെ ബോധത്തില്‍ പ്രപഞ്ചവും പ്രപഞ്ചത്തില്‍ ബോധവും നിറഞ്ഞു 
നില്‍ക്കുന്നു എന്നു കണ്ട്‌ അദ്വയപരഭാവന ശീലിക്കണം. എഴുപത്തിമൂന്നാം 
പദ്യം നോക്കുക. 


73. ഒരു പൊരുളിങ്കലനേകുമുണ്ടനേകം 
പൊരുളിലൊരര്‍ഥവുമെന്ന ബുദ്ധിയാലേ 
അറിവിലടങ്ങുമഭേദമായിതെല്ലാ- 
വരുമറിവീലതിഗോപനീയമാകും. 

ഒരു പൊരുളിങ്കല്‍-ഒരേ കാരണവസ്തുവില്‍; അനേകുമുണ്ട്‌-അനേകം 
കാര്യരൂപങ്ങള്‍ ഉണ്ടാകാം; അനേകം പൊരുളില്‍-അനേകം കാര്യരൂപങ്ങള്‍ക്ക്‌; 
ഒരര്‍ഥവും - ഒരേ കാരണവസ്തുവും ഉണ്ടാകാം; എന്ന ബുദ്ധിയാലേ-ഈ 
ബുദ്ധി ഉണ്ടായാല്‍ ഇക്കാണുന്ന പ്രപഞ്ചനാമരുപങ്ങളെല്ലാം; അഭേദമായ്‌ - 
യാതൊരു ഭിന്നതയുമില്ലാതെ; അറിവിലടങ്ങും - ബോധത്തില്‍ ഏകീഭവിക്കും; 
ഇത്-ഈ വസ്തുസ്ഥിതി; എല്ലാവരുമറിവീല - എല്ലാവര്‍ക്കും അറിയാന്‍ കഴി 
യുന്നില്ല; അതിഗോപനീയമാകും - അതീവരഹസ്യമായി നിലകൊളളുന്നു. 
ഒരേ കാരണവസ്തുവില്‍ അനേകം കാര്യരുപങ്ങള്‍ ഉണ്ടാകാം. അനേകം 
കാര്യരുപങ്ങള്‍ക്ക്‌ ഒരേ കാരണവസ്തുവും ഉണ്ടാകാം. ഈ ബുദ്ധിയുണ്ടാ 
യാല്‍ ഇക്കാണുന്ന പ്രപഞ്ചനാമരൂപങ്ങളെല്ലാം യാതൊരു ഭിന്നതയുമില്ലാതെ 
ബോധത്തില്‍ ഏകീഭവിക്കും. ഈ വസ്തുസ്ഥിതി എല്ലാവര്‍ക്കും അറിയാന്‍ 
കഴിയുന്നില്ല. അതീവരഹസ്യമായി നിലകൊള്ളുന്നു. 


അതിഗോപനീയമാകും 


ഛാന്ദോഗ്യോപനിഷത്തില്‍ ഒരു ഭാഗമുണ്ട്‌. ഉദ്ദാലക മഹര്‍ഷി തന്റെ 
പു്രനായ ശ്വേതകേതുവിനെ പന്ത്രണ്ടാമത്തെ വയസ്സില്‍ ഗുരുകുലത്തില്‍ 


ത്ആത്മോപദേശശതകം 683 
പഠിക്കാനയച്ചു. പ്രന്തണ്ടുകൊല്ലത്തെ പഠിത്തംകഴിഞ്ഞ്‌ ഇരുപത്തിനാലാമത്തെ 
വയസ്സില്‍ അയാള്‍ അച്ഛന്റെ ആശ്രമത്തിലേക്കു മടങ്ങി. ശ്വേതകേതു ദുരെ 
നിന്നു വരുന്നത്‌ അച്ഛന്‍ നോക്കിനില്‍ക്കുകയാണ്‌. തനിക്കു തുല്യനായി മറ്റാ 
രുമില്ലെന്നും തന്നെയിനിയാരും ഒന്നും പഠിപ്പിക്കാനില്ലെന്നും തന്റെ മുമ്പില്‍ 
മറ്റുള്ളവര്‍ തലകുനിച്ചു നില്‍ക്കണമെന്നുമുള്ള ഭാവങ്ങള്‍ അച്ഛന്‍ മകന്റെ 
മുഖത്തു നിഴലിച്ചു കണ്ടു. വിദ്യാഭ്യാസം കൊണ്ടു വിനയമാണുണ്ടാകേണ്ട 
ത്‌. എന്നാല്‍ അഹങ്കാരം വര്‍ധിപ്പിക്കുന്ന പഠിത്തമേ ശ്വേതകേതുവിനു ലഭി 
ച്ചുള്ളൂു എന്നച്ഛന്‍ മനസ്സിലാക്കി. എന്നിട്ടു മകനെ അടുത്തു വിളിച്ച്‌ ഇങ്ങനെ 
ചോദിച്ചു. “കുഞ്ഞേ, എന്താണ്‌ നീയൊരഹങ്കാരിയെപ്പോലെ കാണപ്പെടുന്നത്‌? 
ഏതൊന്നിനെക്കുറിച്ചു കേട്ടാല്‍ പിന്നെ മറ്റൊന്നും കേള്‍ക്കാനുണ്ടാവില്ലയോ, 
ഏതൊന്നിനെക്കുറിച്ചു ചിന്തിച്ചാല്‍ പിന്നെ മറ്റൊന്നും ചിന്തിക്കാനുണ്ടാവില്ല 
യോ, ഏതൊന്നിനെക്കുറിച്ചറിഞ്ഞാല്‍ പിന്നെ മറ്റൊന്നും അറിയാനുണ്ടാവി 
ല്ലയോ അതു നീ പഠിച്ചോ? മകന്‍ ചോദ്യതാല്‍പ്പര്യം മനസ്സിലാകാതെ കുഴ 
ങ്ങി. അച്ഛന്‍ മൂന്നു ദൃഷ്ടാന്തങ്ങള്‍ ചൂണ്ടിക്കാട്ടി ചോദ്യമാവര്‍ത്തിച്ചു. മണ്ണി 
ന്റെയും പാത്രങ്ങളുടെയും ദൃഷ്ടാന്തമായിരുന്നു ആദ്യത്തേത്‌. മണ്ണിനെ 
അതിന്റെ ശക്തി വിശേഷത്തോടുകുടി അറിയുന്ന ഒരാള്‍ക്ക്‌ മണ്ണുകൊണ്ടുള്ള 
എല്ലാ പാത്രങ്ങളും അറിയപ്പെട്ടവയായി ഭവിക്കും. പാത്രങ്ങളില്‍ തല്‍ക്കാല 
മുളവാകുന്ന നാമങ്ങളും രൂപങ്ങളും മിഥ്യയാണെന്നും മണ്ണു മാത്രമാണു സത്യ 
മെന്നും അയാള്‍ക്കു ബോധ്യപ്പെടുന്നു. ഇവിടെ മണ്ണാകുന്ന ഒരു കാരണത്തില്‍ 
പാത്രങ്ങളാകുന്ന അനേകം കാര്യരുപങ്ങളടങ്ങുന്നുവെന്നും പാത്രങ്ങളാകുന്ന 
അനേകം കാര്യരൂപങ്ങളില്‍ മണ്ണാകുന്ന ഒരു കാരണം നിലനില്‍ക്കുന്നുവെ 
ന്നും വ്യക്തമയി അറിയാന്‍ കഴിയുന്നു. മണ്ണും പാത്രങ്ങളുമെന്നപോലെ തന്നെ 
സ്വര്‍ണവും ആഭരണങ്ങളും, ഇരുമ്പും ഇരുമ്പായുധങ്ങളും ഉദ്ദാലകന്‍ ദൃഷ്ടാ 
ന്തമായി ചുണ്ടിക്കാണിക്കുന്നു. മണ്ണിനെക്കുറിച്ചറിഞ്ഞാല്‍ പാത്രങ്ങളെയെല്ലാം 
മണ്ണിന്റെ വികാരങ്ങളില്‍, കുറെ പേരുകള്‍ മാത്രമാണെന്നറിയാന്‍ കഴിയും. 
മണ്ണുമാത്രമാണു വസ്തു. അതുപോലെ ഏതൊരു കാരണവസ്തുവിനെക്കു 
റിച്ചറിഞ്ഞാല്‍ കാരൃരൂപങ്ങളായ പ്രപഞ്ച വസ്തുക്കളെ മുഴുവന്‍ അതായി 
അറിയാന്‍ കഴിയുമോ അതിനെക്കുറിച്ചറിഞ്ഞോയെന്ന്‌ അച്ഛന്‍ വീണ്ടും ചോദി 
ച്ചു. അതുമാത്രം പഠിച്ചില്ല എന്നായിരുന്നു മകന്റെ മറുപടി. ഉടനെ അച്ഛന്‍ 
തന്നെ ആ സത്യത്തെ മകനുപദേശിച്ചു: “കുഞ്ഞേ ഈ പ്രപഞ്ചം നാമരൂപ 
ങ്ങള്‍ വേര്‍തിരിയുന്നതിനുമുന്‍പ്‌ രണ്ടില്ലാത്ത ഒരേ ബോധം മാത്രമായിരു 
ന്നു; അതു സങ്കല്‍പ്പിച്ചു; ഞാന്‍ പലതായിത്തീരട്ടെ; ആ ബോധം അതിസൂ 
ക്ഷ്മമാണ്‌; ഇക്കാണുന്നതൊക്കെയതുതന്നെയാണ്‌; അതു സത്യം; അതു 
തന്നെ ആത്മാവ്‌; അതു നീ തന്നെ. അല്ലയോ ശ്വേതകേതോ'”. ഈ ഉപനി 
ഷത്ഭാഗം ബോധമാണു സത്യമെന്നു സ്പഷ്ടമാക്കുന്നു. മണ്ണില്‍ പാത്രങ്ങ 
ളെന്നപോലെ ബോധത്തില്‍ താല്‍ക്കാലികമായി പ്രകാശിക്കുന്ന നാമരുപ 
ങ്ങളാണു പ്രപഞ്ചകാര്യങ്ങള്‍. അപ്പോള്‍ ബോധമെന്ന ഒരേ കാരണത്തില്‍ 
അനേകം പ്രപഞ്ചകാര്യങ്ങള്‍ ഉണ്ടാകാമെന്നും അനേകപ്രപഞ്ചകാര്യങ്ങളില്‍ 
ഒരേ ബോധകാരണമുണ്ടാകാമെന്നും അറിയുന്നയാള്‍ക്ക്‌ എല്ലാം ബോധത്തില്‍ 


684 ശ്രീനാരായണ ഗുരുദേവഷ്യതികശീ സമ്മുര്ണവ്യയാഖ്യാനം - ഭാഗം / 


ഏകീഭവിക്കുന്നു. ഇക്കാര്യമാണ്‌ “അറിവിലടങ്ങുമഭേദമായ്‌” എന്നു പദൃത്തില്‍ 
വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. എല്ലാ പദാര്‍ഥങ്ങളും നിലനില്‍പ്പിനായി ബോധ 
ത്തെയാശ്രയിക്കുന്നു. എവിടെ ബോധമുണ്ടോ അവിടെ പദാര്‍ഥമുണ്ട്‌. എവിടെ 
ബോധമില്ലയോ അവിടെ പദാര്‍ഥമില്ല. അപ്പോള്‍ ബോധത്തിന്റെ രുപഭേദങ്ങ 
ളാണ്‌ എല്ലാ പദാര്‍ഥങ്ങളും. ഈ ബോധത്തെ നാമരുപങ്ങളകറ്റി ശുദ്ധമായി 
സാക്ഷാത്കരിക്കുന്നതു തന്നെയാണ്‌ അഖണ്ഡബോധാനുഭവം, ഇതുതന്നെ 
യാണ്‌ ജീവിതത്തിന്റെ പൂര്‍ണത. ഇതു സാധിച്ചവരാണു ശ്രീനാരായണഗുരു 
ദേവനെപ്പോലുള്ള ഭാരതത്തിലെ ജഷിവര്യന്മാര്‍. ഈ സത്യാനുഭവരഹസ്യം 
അധികമാര്‍ക്കും അറിയാന്‍ കഴിയുന്നില്ല. അതുനിമിത്തമാണ്‌ എല്ലാവിധ 
സംസാരക്ലേശങ്ങളും അനുഭവിക്കേണ്ടിവരുന്നത്‌. 


എഴുപത്തിമുന്നാം പദ്യത്തില്‍ പ്രതിപാദിച്ച കാരണ കാര്യബന്ധരഹസ്യം 
ദൃഷ്ടാന്തംകൊണ്ടു വിശദീകരിച്ചു സത്യം കാട്ടിത്തരുകയാണടുത്ത പദ്യത്തില്‍. 


74. പൊടിയൊരുഭുവിലസംഖ്യമപ്പൊടിക്കുള്‍- 
പ്പെടുമൊരുഭൂവിതിനില്ല ഭിന്നഭാവം; 
ജഡമമരുന്നതുപോലെ ചിത്തിലും ചി- 
ത്തുടലിലുമിങ്ങിതിനാലിതോര്‍ക്കിലേകം. 
ഒരു ഭൂവില്‍ - ഒന്നായി പ്രകാശിക്കുന്ന ഭൂമിയില്‍; അസംഖ്യം പൊടി - 
എണ്ണമറ്റ മണ്‍തരികള്‍ കാണപ്പെടുന്നു; അപ്പൊടിക്കുള്‍പ്പെടും - ആ മണ്‍തരി 
കളില്‍ ഒതുങ്ങുന്നതാണ്‌; ഭൂ - ഭൂമി; ഇതിനില്ല ഭിന്നഭാവം - ഇവിടെ ഭൂമിയും 
പൊടിയും ഒരിക്കലും രണ്ടല്ല; അതുപോലെ - പൊടിയും ഭുമിയുംപോലെ; 
ജഡമമരുന്നു ചിത്തിലും - ജഡം ബോധത്തിലന്തര്‍ഭവിക്കുന്നു; ചിത്തുടലിലും 
- ബോധം ജഡത്തിലും അന്തര്‍ഭവിക്കുന്നു; ഇങ്ങിതിനാല്‍ - ഇവിടെ ഈ 
ദൃഷ്ടാന്തം വച്ചുകൊണ്ട്‌; ഇതോര്‍ക്കില്‍ - അനേകം ഒന്നിലും ഒന്നനേക 
ത്തിലും ഉള്‍പ്പെടാമെന്നു വിചാരം ചെയ്തറിഞ്ഞാല്‍; ഏകം - പ്രപഞ്ചത്തിലും 
സത്യം ഒന്നേയുള്ളുവെന്നു സ്പഷ്ടമായി തെളിയും. 
ഒന്നായി പ്രകാശിക്കുന്ന ഭൂമിയില്‍ എണ്ണമറ്റ മണ്‍തരികള്‍ കാണപ്പെടു 
ന്നു. ആ മണ്‍തരികളില്‍ ഒതുങ്ങുന്നതാണു ഭുമി. ഇവിടെ ഭുമിയും പൊടിയും 
ഒരിക്കലും രണ്ടല്ല. പൊടിയും ഭൂമിയും പോലെ ജഡം ബോധത്തിലന്തര്‍ഭവി 
ക്കുന്നു; ബോധം ജഡത്തിലും അന്തര്‍ഭവിക്കുന്നു. ഇവിടെ ഈ ദൃഷ്ടാന്തം 
വച്ചുകൊണ്ട്‌ അനേകം ഒന്നിലും ഒന്നനേകത്തിലും ഉള്‍പ്പെടാമെന്നു വിചാ 
രംചെയ്തറിഞ്ഞാല്‍ പ്രപഞ്ചത്തിലും സത്യം ഒന്നേയുള്ളുവെന്നു സ്പഷ്ട 
മായി തെളിയും. 


ഇതോര്‍ക്കിലേകം 


വസ്തുവിന്റെ ഏകത്വം വെളിപ്പെടുത്തിത്തരാനാണീ ദൃഷ്ടാന്തമെന്ന 
കാര്യം “ഇതോര്‍ക്കിലേകം' എന്ന ഉപസംഹാരഭാഗം കൊണ്ടു സ്പഷ്ടമാണ 
ല്ലോ. അതുകൊണ്ട്‌ ജഡവും ചിത്തും ചിത്തുതന്നെ. പൊടിയും ഭൂമിയും ഭൂമി 
യായിരിക്കുന്നതുപോലെ, മറിച്ചൊരു നിഗമനമായിക്കുടെ എന്നു ചിന്തിക്കാന്‍ 


ആത്മോപദേശശതകം 685 


പാടില്ല. ഏതുപോലെ, ഭുമിപൊടികളായിരിക്കുന്നതുപോലെ ചിത്തു ജഡമാണ്‌ 
എന്ന മട്ടില്‍. വസ്തുനിര്‍ണയം ചെയ്യുമ്പോള്‍ ഒരിടത്തും പുര്‍ണത്തെ അംശ 
ങ്ങളായി കാണുകയല്ല വേണ്ടത്‌. നേരേമറിച്ച്‌ അംശങ്ങളെ പൂര്‍ണമായി കാണു 
കയാണു വേണ്ടത്‌. എന്തിനാണത്‌? ബുദ്ധി പൂര്‍ണവസ്തുബോധമുണ്ടായി 
സുഖിക്കാന്‍. 


അങ്ങനെ പൂര്‍ണവസ്തുബോധമില്ലാതെ അംശങ്ങളില്‍ വ്യാപരിക്കുന്ന 
ബുദ്ധി ഒരന്തംകാണാതെ അനേകമായി ചിതറി അസ്വസ്ഥമാകാന്‍ ഇടവരും. 
അതുപോലെ ഇവിടെ ദൃഷ്ടാന്തമായ പൊടികളും ഭുമിയും ജഡത്തെയും 
ചിത്തിനെയുമാണല്ലോ പ്രതിനിധാനം ചെയ്യുന്നത്‌. ഏകത്വാംശത്തില്‍ മാത്രമേ 
ഇവയ്ക്കു സാമ്യം കല്പിക്കാവൂ. വേദാന്തത്തിലെന്നല്ല സാഹിത്യ 
ത്തില്‍പോലും ഉപമാനോപമേയങ്ങള്‍ക്ക്‌ ഏകദേശസാമ്യമേ ഉണ്ടായിരിക്കു 
കയുള്ളൂ. പൊടിയോടും ഭൂമിയോടും എല്ലാ അംശത്തിലും ജഡവും ചിത്തും 
സാമ്യം വഹിക്കുന്നു എന്നു വന്നാല്‍ വേദാന്തസിദ്ധാന്തങ്ങള്‍ പലതും തകിടം 
മറിഞ്ഞുപോകും. പൊടികള്‍ ഭൂമിയുടെ അവയവങ്ങളാണ്‌. ഭൂമിയില്‍നിന്നു 
പൊടിക്കു വേര്‍പ്പെട്ടു നില്‍ക്കാനും കഴിയും. ജഡമാകട്ടെ ചിത്തിലെ വിവര്‍ത്ത 
മാണ്‌. ഇക്കാര്യം ഈ കൃതിയിലെ മൂന്നാം പദ്യത്തില്‍ ഗുരുദേവന്‍ തന്നെ 
പ്രഖ്യാപിച്ചിട്ടുണ്ട്‌. വിവര്‍ത്തകാര്യം ഒരിക്കലും കാരണത്തിന്റെ അവയവമല്ല. 
കയറില്‍ കാണപ്പെടുന്ന സര്‍പ്പം എപ്പോഴെങ്കിലും കയറിന്റെ അവയവമാകാന്‍ 
പറ്റുമോ? ആ സര്‍പ്പത്തിനു കയറില്‍നിന്നും വേര്‍പ്പെട്ടു നില്‍ക്കാനും സാധ്യ 
മല്ല. കയറില്‍ കാണപ്പെടുന്ന സര്‍പ്പം കയറുതന്നെയാണ്‌. ഒരു ഭേദവുമില്ല. 
ജഡം അതുപോലെ ഒരിക്കലും ചിത്തിന്റെ അവയവമല്ല. ജഡത്തിനു 
ചിത്തില്‍നിന്നും വേര്‍പെട്ടു നില്‍ക്കാനും കഴികയില്ല. എന്തിനേറെ? ചിത്തില്‍ 
ഉണ്ടെന്നു തോന്നുന്ന ജഡം ചിത്തുതന്നെയാണ്‌. ഈ ഏകത്വപ്രഖ്യാപനം 
മാത്രമാണ്‌ എല്ലാ ദൃഷ്ടാന്തങ്ങളും ലക്ഷ്യമാക്കുന്നത്‌. ഇക്കാര്യം സ്പഷ്ടമാ 
ക്കാനാണ്‌ ഗുരുദേവന്‍ “ഇതോര്‍ക്കിലേകം' എന്നു പദ്യം ഉപസംഹരിച്ചിരി 
ക്കുന്നത്‌. താല്‍പ്പര്യമിതാണ്‌. ഭൂമിയില്‍ കാണപ്പെടുന്ന പൊടികളെ ആരും 
അതില്‍നിന്നും ഭിന്നമായിക്കാണാറില്ല. പൊടിയെല്ലാം ഭൂമി തന്നെ. പൊടിയും 
ഭൂമിയും രണ്ടെന്നു കാണുന്നതജ്ഞത. അതുപോലെ ബോധത്തില്‍നിന്നും 
പൊന്തുന്ന ജഡരുപങ്ങള്‍ ബോധംതന്നെയാണ്‌. അവയെ ബോധ 
ത്തില്‍നിന്നും ഭിന്നമായി കണ്ടാല്‍ അതജ്ഞത. 


അഖണ്ഡബോധന്വരുപനായ പരമാത്മാവും അതില്‍ ഉണ്ടെന്നു 
തോന്നുന്ന പ്രപഞ്ചവും ഒന്നുതന്നെയെന്ന കാര്യം ഒരു സമുദ്രരുപകല്പന 
യില്‍ക്കുടി വീണ്ടും വിശദമായി പ്രതിപാദിക്കുകയാണടുത്ത പദ്യത്തില്‍. 


75. പ്രകൃതി ജലം തനു ഫേനമാഴിയാത്മാ- 
വഹമഹമെന്നലയുന്നതൂര്‍മ്മിജാലം 
അകമലരാര്‍ന്നറിവൊക്കെ മുത്തു താന്‍ താന്‍ 
നുകരുവതാമമൃതായതിങ്ങു നൂനം. 


686 ശരിനാരായണ ഗുരുദേവക്യത?കശീ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





പ്രകൃതിജലം - പ്രപഞ്ചപ്രതിഭാസമുള്‍പ്പെടെയുള്ള പരമാത്മസമുദ്ര 
ത്തില്‍ പ്രകൃതിയാണു ജലം; തനു ഫേനം - ശരീരങ്ങളാണു പത; ആത്മാ 
ആഴി - ആത്മാവാണു കര; അഹംഅഹം എന്നലയുന്നത്‌ - ഞാന്‍, ഞാന്‍ 
എന്നിങ്ങനെ വിഷയങ്ങളെത്തേടിയലയുന്ന ജീവന്മാരാണ്‌; ഈര്‍മിജാലം - 
തിരമാല; അകമലരാര്‍ന്നറിവൊക്കെ - ബുദ്ധിക്കു വന്നുചേരുന്ന വിലപ്പെട്ട 
അറിവുകളൊക്കെ; മുത്തു - ഈ രത്നാകരത്തിലെ രത്നങ്ങളാണ്‌; താന്‍ 
താന്‍ നുകരുവതാം - അവരവര്‍ ആസ്വദിക്കുന്ന ആനന്ദമെല്ലാം; അമൃതായ 
തിങ്ങു - ഈ സമുദ്രത്തില്‍നിന്നു കിട്ടുന്ന അമൃതമാണ്‌; നൂനം - നിശ്ചയം. 
പ്രപഞ്ചപ്രതിഭാസമുള്‍പ്പെടെയുള്ള പരമാത്മ സമുദ്രത്തില്‍ പ്രകൃതി 
യാണു ജലം; ശരീരങ്ങളാണു പത; ആത്മാവാണു കര; ഞാന്‍, ഞാന്‍ എന്നി 
ങ്ങനെ വിഷയങ്ങളെത്തേടിയലയുന്ന ജീവന്മാരാണു തിരമാല; ബുദ്ധിക്കു 
വന്നു ചേരുന്ന വിലപ്പെട്ട അറിവുകളൊക്കെ ഈ രത്നാകരത്തിലെ രത്നങ്ങ 
ളാണ്‌; അവരവര്‍ ആസ്വദിക്കുന്ന ആനന്ദമെല്ലാം ഈ സമുദ്രത്തില്‍നിന്നു 
കിട്ടുന്ന അമൃതമാണ്‌; നിശ്ചയം. 


സംസാരക്കടല്‍ 


സംസാരസമുദ്രകല്പന പണ്ടേയുള്ളതാണ്‌. ഇവിടെ പരമാത്മ സത്യ 
മുള്‍പ്പെടെയുള്ള ഈ സംസാരക്കടലിന്റെ വേര്‍തിരിച്ചുള്ള സമ്പൂര്‍ണചിത്രം 
നമുക്കു നല്‍കപ്പെട്ടിരിക്കുന്നു. ഈ സമുദ്രരൂപകം വിശകലനം ചെയ്യുമ്പോള്‍ 
പ്രപഞ്ചപ്രതിഭാസങ്ങളും പരമാത്മാവും നമുക്കു വേര്‍തിരിഞ്ഞു കിട്ടേണ്ട 
തുണ്ട്‌. പ്രപഞ്ചപ്രതിഭാസത്തിലെ നിശ്ചലാധിഷ്ഠാനമാണു പരമാത്മാവെ 
ന്നോര്‍ക്കണം. സമുദ്രത്തിലെ വെള്ളവും തിരകളും പതയും രത്നങ്ങളും 
സുഖാനുഭവങ്ങളുമെല്ലാം പ്രപഞ്ചപ്രതിഭാസങ്ങളുടെ അംശങ്ങളായി രൂപണം 
ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോള്‍ നിശ്ചലാധിഷ്ഠാനമായ ആത്മാവിനീരുപക 
ത്തില്‍ ഏതാണുപമാനം. തീര്‍ച്ചയായും സമുദ്രത്തെ ഇളക്കമില്ലാതെ താങ്ങി 
നില്‍ക്കുന്ന കരതന്നെയാണാത്മാവ്‌. സംസാരസമുദ്രത്തിന്റെ കരയാണാത്മാ 
വെന്നു പണ്ടേ പ്രസിദ്ധിയുമുണ്ട്‌. സമുദ്രത്തില്‍ വീണുകിടക്കുന്ന ഒരാള്‍ക്കു 
കരപറ്റുമ്പോഴാണല്ലോ ആശ്വാസം. സംസാരദുഃഖവും ആത്മലാഭം കൊണ്ടല്ലേ 
ശമിക്കൂ? അതുകൊണ്ടാണു “ആത്മാ ആഴി” എന്നതിന്‌ “കരയാണാത്മാവ്‌' 
എന്നര്‍ഥം പറഞ്ഞിരിക്കുന്നത്‌. ഗുരുദേവ കൃതിയായ “ദൈവദശകത്തിലെ 
“ആഴിയും തിരയും കാറ്റും” എന്നു തുടങ്ങുന്ന നാലാം പദ്യത്തിന്റെ താല്‍പ്പര്യം 
ഈ ആത്മോപദേശശതകപദ്യവുമായി താരതമ്യപ്പെടുത്തി വിചാരം ചെയ്തു 
നോക്കുക. ഈ വിശകലനത്തിന്റെ വെളിച്ചത്തില്‍ ഇനി നമുക്കു പദ്യത്തിലെ 
ഓരോ രൂപകകല്പനയും വെവ്വേറെ പരിശോധിക്കാം. ഈ രൂപകത്തില്‍ ഓരോ 
കല്പനയും പ്രപഞ്ചരഹസ്യത്തെ സൂക്ഷ്മമായി വെളിപ്പെടുത്തുന്നതാണെന്നു 
കാണാം. അധിഷ്ഠാനമായ കരയെ അടിയിലും മുകളിലും മിക്കവാറും മറച്ചു 
കൊണ്ടു നില്‍ക്കുകയാണു ജലം. അങ്ങനെയുള്ള ജലത്തെ പരമാത്മശക്തി 
യായ പ്രകൃതിയോടു രൂപണം ചെയ്തിരിക്കുന്നത്‌ അത്യന്തം ഉചിതം തന്നെ. 
പ്രകൃതി മിക്കവാറും പരമാത്മാവിനെ മറച്ചുകൊണ്ടാണല്ലോ ഉദയം ചെയ്യു 
ന്നത്‌. സമുദ്രമധ്യത്തില്‍ അകപ്പെട്ടു പോയവര്‍ക്കു കര അല്പം പോലും 


ആത്മോപദേശശതകം 687 





കാണാനേ ഉണ്ടാവില്ല. അതുപോലെ ഗാഡസുഷുപ്തിയില്‍ അകപ്പെടുന്ന 
വര്‍ക്കാത്മരുപം പാടെ മറഞ്ഞു പോകുന്നു. 


സമുദ്രത്തിന്റെ കരയോടു പറ്റി നിൽക്കുന്നവർക്കു കരയുടെ ഏതാനും 
ഭാഗമൊക്കെ അനുഭവവിഷയമാകുന്നു. അതുപോലെ ജാഗ്രത്തിലും സ്വപ്ന 
ത്തിലും പരമാത്മാവിന്റെ ചിദംശവും സദംശവും കുറെയൊക്കെ അനുഭവി 
ക്കാന്‍ കഴിയുന്നു. “ഞാന്‍ ഉണ്ട്‌ എന്നിങ്ങനെ ചിദംശവും സദംശവും ഏതാ 
ണ്ടൊക്കെ എല്ലാവര്‍ക്കും അനുഭവപ്പെടുന്നുണ്ടല്ലോ. സമുദ്രത്തില്‍ സകല 
ജീവികള്‍ക്കും ആശ്രയമാണു ജലം. പരമാത്മാവില്‍ എല്ലാ പ്രപഞ്ചഘടക 
ങ്ങള്‍ക്കും ആശ്രയം പ്രകൃതിയാണ്‌. ജലം ചലിച്ചാണു തിരകളും കുമിളകളും 
ഉണ്ടായി ഇളകിമറിയുന്നത്‌. പ്രകൃതി ചലിച്ചു ്രിഗുണങ്ങളെയുളവാക്കുമ്പോ 
ഴാണല്ലോ സൌരയൂഥഘടകങ്ങളുള്‍പ്പെടെയുള്ള തിരകളും കുമിളകളും ഉണ്ടാ 
യി ഇളകിമറിയുന്നത്‌. സമുദ്രജലത്തില്‍ ചെറുതും വലുതുമായ പതയും കുമി 
ളയും സദാ ഉണ്ടായി മറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ പ്രകൃതിയില്‍ 
ചെറുതും വലുതുമായ ശരീരങ്ങള്‍ സദാ ഉണ്ടായി മറഞ്ഞുകൊണ്ടിരിക്കുന്നു. 
അപ്പോള്‍ ദേഹങ്ങളെ സംസാരസമുദ്രത്തിലെ പതയായി കല്പിച്ചതും അര്‍ഥ 
വത്താണെന്നു കാണാം. ചലിക്കുന്ന തിരകളാണു പതയുണ്ടാക്കുന്നത്‌. എല്ലാ 
ശരീരങ്ങളും സദാ പ്രകടമായി ചലിക്കുന്ന ഞാന്‍, ഞാന്‍ എന്ന അഹന്ത 
യില്‍ രൂപംകൊള്ളുന്നവയാണല്ലോ. അതുകൊണ്ടാണ്‌ “അഹം” ബോധസ്വരു 
പന്മാരായ ജീവന്മാരെ തിരമാലയായി കണക്കാക്കിയിരിക്കുന്നത്‌. സമുദ്രം 
രത്നാകരമാണ്‌. അതിനടിയില്‍ വില തീരാത്ത രത്നങ്ങള്‍ വിളയുന്നു. അതു 
പോലെ സംസാരമാകുന്ന ജ്ഞാനസമുദ്രത്തിലും വിലതീരാത്ത എന്തെ 
ന്തൊക്കെ അറിവുകളാണ്‌ ഏകാഗ്രബുദ്ധിക്കു തെളിഞ്ഞുകിട്ടുന്നത്‌. ഇന്ന്‌ 
ആധുനികശാസ്ത്രലോകത്തിനു തെളിഞ്ഞു കിട്ടിയിട്ടുള്ള അറിവുകളെല്ലാം 
ഈ ജ്ഞാനാകരത്തില്‍ വിളഞ്ഞവതന്നെയാണ്‌. ഇത്തരം അറിവുകളെയുദ്ദേ 
ശിച്ചാണ്‌ “അകമലരാര്‍ന്നറിവൊക്കെ മുത്ത്‌” എന്നു ഗുരുദേവന്‍ പ്രസ്താവി 
ച്ചിരിക്കുന്നത്‌. സമുദ്രാന്തര്‍ഭാഗത്തുനിന്നുമാണമൃതുണ്ടായതെന്നാണല്ലോ 
പ്രസിദ്ധി. ഈ സമുദ്രത്തില്‍നിന്നും അമൃതു വിളയുന്നുണ്ട്‌. ഏതു ജീവിയും 
എങ്ങനെ അനുഭവിക്കുന്ന ആനന്ദവും ഈ സമുദ്രത്തില്‍നിന്നു പൊന്തി വരുന്ന 
അമൃതാണ്‌. ആനന്ദമാണ്‌ ബ്രഹ്മരുപം. ആരെവിടെ എങ്ങനെ ആനന്ദിച്ചാലും 
ബ്രഹ്മസ്വരുപലേശം അനാവൃതമാകുന്നതാണ്‌. യോഗി അഭ്യാസസാമര്‍ഥ്യം 
കൊണ്ട്‌ അതിനെ ഇടതടവില്ലാതെ അനാവൃതമാക്കി സദാ അനുഭവിക്കുന്നു. 
ഒരു ലാകികന്‍ കൃര്തിമോപായങ്ങള്‍കൊണ്ടു വല്ലപ്പോഴുമൊക്കെ ലേശം അനാ 
വൃതമാക്കി അനുഭവിക്കുന്നു. ഇത്രേയുള്ളൂ വ്യത്യാസം. ആനന്ദം എവിടെ 
പ്രകടമായാലും അതു ബ്രഹ്മസ്വരൂപമാണ്‌. ഇത്രയുംകൊണ്ടു സംസാരസ 
മുദ്രത്തിലെ പ്രപഞ്ചപ്രതിഭാസങ്ങള്‍ രൂപണം ചെയ്യപ്പെട്ടുകഴിഞ്ഞിരിക്കുന്നു. 
ഈ പ്രപഞ്ചപ്രതിഭാസങ്ങള്‍ക്കാശ്രയമായ ആഴിയാണാത്മാവ്‌. അപ്പോള്‍ 
ആത്മാവിന്റെ സ്ഥാനമേതാണ്‌? സമുദ്രജലത്തിനാശ്രയമായി നില്‍ക്കുന്ന നിശ്ച 
ലതീരമാണാത്മാവ്‌ എന്നു പറയേണ്ടതില്ലല്ലോ. പ്രകൃതി എങ്ങനെയൊക്കെ 
ഇളകിമറിഞ്ഞു എന്തൊക്കെക്കാട്ടിയാലും ഒരു കുലുക്കവും കൂടാതെ അതി 


688 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 
നോടൊട്ടിപ്പിടിക്കാതെ ആത്മാവ്‌ അസംഗനായി സ്ഥിതിചെയ്യുന്നുവെന്നല്ലേ 
ശാസ്ത്രം ഘോഷിക്കുന്നത്‌. സമുദ്രജലത്തിനാശ്രയമായ കരയുടെയും സ്ഥിതി 
യിതാണല്ലോ. ഗുരുദേവന്റെ അഗാധമായ വേദാന്തശാസ്ത്രജ്ഞാനത്തിന്റെയും 
കവിത്വത്തിന്റെയും തിളങ്ങുന്ന ദൃഷ്ടാന്തങ്ങളാണ്‌ ഇത്തരം രുപകകല്പന 
കള്‍. 


ആത്മസത്ത സ്വതേ നിശ്ചലവും നിര്‍വികാരവുമാണ്‌. പക്ഷെ മായാ 
ശക്തി ഉണ്ടാക്കിക്കാണിക്കുന്ന അനന്തങ്ങളായ ദൃശ്യജാലങ്ങള്‍ അതിനെ 
അനേകരുപമാക്കി പ്രതിഭാസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇക്കാര്യം മറ്റൊരു മനോ 
ഹരമായ ഉപമകൊണ്ടു വിവരിക്കുന്നതാണടുത്ത പദ്യം. 


76. മണലളവറ്റുചൊരിഞ്ഞ വാപിയിന്മേ- 
ലണിയണിയായലവിശിടുന്നവണ്ണം 
അനൃതപരമ്പര വീശിയന്തരാത്മാ- 
വിനെയകമേ ബഹുരുപമാക്കിടുന്നു. 
മണലളവറ്റുചൊരിഞ്ഞവാപിയിന്മേല്‍ - നിശ്ചലമായിക്കിടക്കുന്ന ഒരു 
കുളത്തില്‍ ധാരാളം മണല്‍ വാരിച്ചൊരിഞ്ഞാല്‍; അണിയണിയായ്‌ - ഒന്നി 
നുപുറകെയൊന്നായി; അലവീശിടുന്നവണ്ണം - ചെറുതിരകളുയര്‍ന്നുപരക്കാന്‍ 
തുടങ്ങുന്നതുപോലെ; അനൃതപരമ്പരവീശി - അസത്യസങ്കല്പങ്ങളുടെ പര 
മ്പര പരന്ന്‌; അന്തരാത്മാവിനെ - ശാന്തമായ ആത്മതത്ത്വത്തെ; അകമേ - 
ഉള്ളില്‍; ബഹുരുപമാക്കിടുന്നു - അനേകരുപത്തിലാക്കി പ്രദര്‍ശിപ്പിക്കുന്നു. 
നിശ്ചലമായിക്കിടക്കുന്ന ഒരു കുളത്തില്‍ ധാരാളം മണല്‍ വാരിച്ചൊരി 
ഞ്ഞാല്‍ ഒന്നിനു പുറകെയൊന്നായി ചെറുതിരകളുയര്‍ന്നു പരക്കാന്‍ തുട 
ങ്ങുന്നതുപോലെ അസത്യ സങ്കല്പങ്ങളുടെ പരമ്പര പരന്ന്‌ ശാന്തമായ ആത്മ 
തത്ത്വത്തെ അനേകരുപത്തിലാക്കി പ്രദര്‍ശിപ്പിക്കുന്നു. 


അകമേ ബഹുരുപമാക്കിടുന്നു 


അന്തരാത്മാവു നിശ്ചലവും ശാന്തവുമാണ്‌. നിശ്ചലമായ ജലപ്പരപ്പുള്ള 
ഒരു കുളം പോലെയാണത്‌. അങ്ങനെയുള്ള ഒരു കുളത്തില്‍ അളവറ്റു മണല്‍ 
വാരിച്ചൊരിഞ്ഞുവെന്നു കരുതുക. ആ ജലപ്പരപ്പില്‍ ഒന്നിനു പുറകെയൊ 
ന്നായി അലകളുയരാന്‍ തുടങ്ങും. ജലപ്പരപ്പാകെ ഇളകി ബഹുരുപമായി ഭവി 
ക്കുന്നതായും കാണാം. ഇതുപോലെ ശാന്തമായ അന്തരാത്മാവില്‍ അസത്യ 
സങ്കല്പങ്ങളാകുന്ന മണല്‍ വാരിവിതറുമ്പോഴാണ്‌ അതു ചലിച്ചു ബഹുരു 
പമായതുപോലെ അനുഭവപ്പെടുന്നത്‌. മണല്‍ വാരിച്ചൊരിയാതിരിക്കാമെങ്കില്‍ 
തീര്‍ച്ചയായും കുളത്തിലെ ജലപ്പരപ്പു ശാന്തമാകും. ചിത്തത്തിലെ അസത്യ 
സങ്കല്പങ്ങളുപേക്ഷിക്കാമെങ്കില്‍ തീര്‍ച്ചയായും ചിത്തമുപശമിച്ച്‌ അലകളട 
ങ്ങിയ ജലപ്പരപ്പുപോലെ ബോധസ്വരുപമായ ആത്മാവു ശാന്തവും സുഖ്രപ 
ദവുമായി തെളിയും. മണല്‍ തുടര്‍ന്നു ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണെ 
ങ്കില്‍ ജലപ്പരപ്പിന്റെ നിശ്ചലത ഒരിക്കലും കണ്ടറിയാന്‍ പറ്റുകില്ലല്ലോ. അതു 
പോലെ അസത്യ ജഡസങ്കല്പങ്ങളുടെ പരമ്പരയെ തടയാന്‍ കഴിയാത്ത 


ആത്മോപദേശശതകം 689 


ഒരാള്‍ക്ക്‌ ആത്മാവിന്റെ സുഖസ്വരൂപമായ ശാന്തത അനുഭവിക്കാനേ കഴി 
കയില്ല. ്രപഞ്ചാനുഭവത്തെയും ്രഹ്മാനുഭവത്തെയും ഗൌാഡപാദാചാര്യര്‍ 
വേര്‍തിരിച്ചു കാണിക്കുന്നതിങ്ങനെയാണ്‌. ‘ചലിക്കുന്ന ചിത്തം പ്രപഞ്ചം, ചലി 
ക്കാത്ത ചിത്തം ബ്രഹ്മം” പ്രപഞ്ചാനുഭവത്തിന്റെയും ബ്രഹ്മാനുഭവത്തി 
ന്റെയും ഈ രഹസ്യമാണ്‌ പ്രസ്തുത പദ്യത്തില്‍ മനോഹരമായി ഗുരുദേ 
വന്‍ വിവരിച്ചിരിക്കുന്നത്‌. 


ജീവാത്മാവ്‌, പ്രാണന്‍, ബുദ്ധി, മനസ്‌, ശരീരം ഇവയുള്‍പ്പെട്ടതാണല്ലോ 
ഒരു മനുഷ്യജീവിതം. ഇതുപോലെ പ്രപഞ്ചത്തെയാകെ ഒരൊറ്റ ജീവിതമായി 
കാണുവാനാണു ഗുരുദേവന്‍ നമ്മോടവശ്യപ്പെടുന്നത്‌. 


77 പരമൊരുവിണ്ണു പരന്നശക്തി കാറ്റാ- 
മറിവനലന്‍ ജലമക്ഷമിന്ദ്രിയാര്‍ഥം 
ധരണിയിതിങ്ങനെയഞ്ചു തത്വമായ്‌ നി- 
ന്നെരിയുമിതിന്റെ രഹസ്യമേകമാകും. 
പരമൊരുവിണ്ണു - എല്ലാ ദൃശ്യങ്ങള്‍ക്കും ആശ്രയമായ ചിദംബരം; പര 
ന്നശക്തികാറ്റാം - അതില്‍ വ്യാപിച്ചു നില്‍ക്കുന്ന കാറ്റാകുന്ന പ്രാണശക്തി; 
അറിവനലന്‍ - അതിനോടുചേര്‍ന്നു പ്രവര്‍ത്തിക്കുന്ന അഗ്നിയാകുന്ന ബുദ്ധി; 
ജലമക്ഷം - അതില്‍ പൊന്തുന്ന ജലമാകുന്ന മനസ്സ്‌; ഇന്ദ്രിയാര്‍ഥം ധരണി - 
സര്‍വോപരി സ്ഥുലഭാവമേന്തി നില്‍ക്കുന്ന ഭൂമിയാകുന്ന ശരീരം; ഇതിങ്ങനെ 
- എന്നിങ്ങനെ; അഞ്ചുതത്ത്വമായ്‌ നിന്നെരിയും - അഞ്ചു തത്ത്വങ്ങളായി 
പ്രകാശിച്ചു നില്‍ക്കുന്നു; ഇതിന്റെ രഹസ്യം - ഇതിന്റെ സത്യം അന്വേഷി 
ച്ചാല്‍; ഏകമാകും - ഒന്നുതന്നെ. 
എല്ലാ ദൃശ്യങ്ങള്‍ക്കും ആശ്രയമായ ചിദംബരം, അതില്‍ വ്യാപിച്ചു 
നില്‍ക്കുന്ന കാറ്റാകുന്ന പ്രാണശക്തി, അതിനോടു ചേര്‍ന്നു പ്രവര്‍ത്തിക്കുന്ന 
അഗ്നിയാകുന്ന ബുദ്ധി, അതില്‍ പൊന്തുന്ന ജലമാകുന്ന മനസ്സ്‌, സര്‍വോ 
പരി സ്ഥൂലഭാവമേന്തി നില്‍ക്കുന്ന ഭൂമിയാകുന്ന ശരീരം എന്നിങ്ങനെ അഞ്ചു 
തത്ത്വങ്ങളായി പ്രകാശിച്ചു നില്‍ക്കുന്നു. ഇതിന്റെ സത്യം അന്വേഷിച്ചാല്‍ 
ഒന്നുതന്നെ. 


ഇതിന്റെ രഹസ്യമേകമാകും 


പ്രപഞ്ചം ഉജ്വലമായ ഒരു ജീവിതമാണ്‌. ഒരു മനുഷ്യജീവിതത്തിനു 
വ്യക്തമായ എന്തെല്ലാം ഘടകങ്ങള്‍ കാണ്മാനുണ്ടോ അവയെല്ലാം പ്രപഞ്ച 
ജീവിതത്തിനും കാണ്മാനുണ്ട്‌. ബോധാനുഭവം സദാ സ്ഫുരിച്ചു നില്‍ക്കുന്ന 
ഹൃദയാകാശം അഥവാ ദഹരാകാശമാണു മനുഷ്യജീവിതത്തിലെ ഒന്നാമത്തെ 
ഘടകം. ഇതിന്റെ സ്ഥാനത്ത്‌ ബോധം ഇടതിങ്ങി നില്‍ക്കുന്ന മഹാകാശത്തെ 
അഥവാ ചിദംബരത്തെ പ്രപഞ്ചജീവിതത്തിന്റെ ഹൃദയമായി കണക്കാക്കാം. 
മനുഷ്യജീവിതത്തിലെ ഹൃദയാകാശത്തിലാണല്ലോ ഞാന്‍, ഞാന്‍ എന്നി 
ങ്ങനെ പ്രകടരുപം കൈകൊണ്ട്‌ പ്രാണശക്തി രൂപംകൊണ്ടു പ്രാണവായു 
വായി വികസിച്ചു ദേഹത്തെ പ്രവര്‍ത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്‌. അതുപോലെ 


74-2003 44 


690 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം / 





പ്രപഞ്ചജീവിതത്തിലെ മഹാകാശത്തില്‍ നിന്നും എല്ലാം ഉള്‍ക്കൊള്ളാന്‍ കഴി 
യുന്ന ഒരു “ഞാന്‍” ഉദയം ചെയ്തു പ്രാണശക്തിയായി വികസിച്ചതാണു 
സര്‍വത്ര പരന്നുവീശുന്ന കാറ്റ്‌. മനുഷ്യജീവിതത്തെ ആകമാനം പ്രകാശമയ 
മാക്കുന്നതാണു പ്രാണശക്തിയില്‍ രൂപംകൊള്ളുന്ന ബുദ്ധിതത്ത്വം. പ്രപഞ്ച 
ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടു വായുവിനെ ആശ്രയിച്ചു ജ്വലിക്കുന്ന 
അഗ്നിയാണതിലെ ബുദ്ധിതത്ത്വം. ബുദ്ധിതത്ത്വം ചഞ്ചലമായിത്തീരുന്നതാ 
ണല്ലോ മനസ്സ്‌. തേജസ്സു ദ്രവരുപം കൈക്കൊണ്ട്‌ ചലിച്ചു നില്‍ക്കുന്ന ജലം 
തന്നെയാണു പ്രപഞ്ചജീവിതത്തിലെ മനസ്സ്‌. ഇന്ദ്രിയങ്ങളെല്ലാം മനസില്‍ 
അന്തര്‍ഭവിക്കുന്നു. മനസിന്റെ സൃഷ്ടിയാണു സ്ഥുലദേഹം, ജലത്തില്‍ രൂപം 
കൊണ്ടു നില്‍ക്കുന്ന കട്ടിപിടിച്ച ഭൂമി പ്രപഞ്ചജീവിതത്തിലെ ശരീരമാണ്‌. 
പഞ്ചഭൂത നിര്‍മിതമാണല്ലോ ജീവാത്മാവിന്റെ ശരീരം. അതുപോലെ 
പഞ്ചഭുതാത്മകമായ പ്രപഞ്ചത്തെ ആകെച്ചേര്‍ത്ത്‌ ഈശ്വരശരീരമായി കാണേ 
ണ്ടതാണ്‌. ഈശ്വരനെ കാണ്മാനില്ല എന്നു വിലപിക്കുന്നവര്‍ക്കൊരു മറുപടി 
കൂടിയാണിത്‌. ഒരു വ്യക്തിയുടെ പ്രത്ൃക്ഷഭാവം ശരീരത്തിലൂടെയാണല്ലോ 
സാധ്യമാകുന്നത്‌. ബോധസ്വരൂപനായ ഈശ്വരന്റെ ശരീരമാണു പ്രപഞ്ചം. 
പ്രപഞ്ചത്തെക്കാണുന്നത്‌ ഈശ്വരനെ കാണുന്നതുതന്നെയാണ്‌. ശിവനെക്കുറി 
ച്ചുള്ള വേദാന്ത്രപസിദ്ധമായ അഷ്ടമൂര്‍ത്തി സങ്കല്പവും ഇക്കാര്യം തന്നെ 
യാണു വെളിപ്പെടുത്തുന്നത്‌. ദക്ഷിണാമൂര്‍ത്തി സ്തോത്രത്തില്‍ ശ്രീശങ്കരഭ 
ഗവത്പാദര്‍ പ്രഖ്യാപിക്കുന്നതു നോക്കുക: 


ഭുരംഭാംസ്യനലേ്നിലോം/ബ്രമഹ- 
ര്‍ന്നാലഥോഹിമാംശുടപ്യമാ- 
നിത്യാഭാതി ചരാചരാത്മകമിദം 
യസ്്യൈവമുര്‍ത്യഷ്ടകം 
നാന്യത്കിഞ്ചന വിദ്യതേ വിമൃശതാം 
യസ്മാത്പരസ്മാദ്വിഭോ- 
സ്തസ്മെമ ്രീഗുരുമുര്‍ത്തയേ നമ 
ഇദം ശ്രീദക്ഷിണാമുര്‍ത്തയേ. 


ദകല്ി. സ്തേോ. 9 


“ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, സൂര്യന്‍, ചന്ദ്രന്‍, “ഞാന്‍” എന്ന 
പുരുഷന്‍ എന്നീ ചരാചരരുപത്തില്‍ കാണുന്ന ഈ ജഗത്ത്‌ ശിവന്‍ തന്നെ 
എട്ടുദേഹം കൈക്കൊണ്ടു നില്‍ക്കുന്നതാണ്‌. ചിന്തിക്കുന്ന ഒരാള്‍ക്കിവിടെ 
ഈ എട്ടിനപ്പുറം ഒന്നും തന്നെ കാണ്മാനുമില്ല. അങ്ങനെയുള്ള ഗുരുമ 
ൂര്‍ത്തിയായ ദക്ഷിണാമൂര്‍ത്തിക്ക്‌ എന്റെ പ്രണാമം.” ഗുരുദേവന്‍ സൂര്യചന്ദ്ര 
ന്മാരെയും പുമാനെയുംകൂടി അഞ്ചില്‍ ഉള്‍പ്പെടുത്തിക്കൊണ്ടു അഖണ്ഡബോ 
ധശരീരമായി അഞ്ചു തത്ത്വമടങ്ങുന്ന പ്രപഞ്ചത്തെ അംഗീകരിച്ചിരിക്കുന്നു. 
ഈ അഞ്ചു തത്ത്വങ്ങള്‍ തന്നെയും ആലോചിച്ചാല്‍ ഒരേ ബോധത്തിന്റെ 
പ്രകടരൂപങ്ങളാണെന്നു തെളിയും. മനുഷ്യശരീരത്തിലായാലും പ്രപഞ്ചശ 
രീരത്തിലായാലും ബോധത്തെ മാറ്റി നിറുത്തിയാല്‍ തത്ത്വങ്ങളൊന്നും പിന്നെ 


ആത്മോപദേശശതകം 691 


അവശേഷിക്കുകയില്ല. അതുകൊണ്ട്‌ എല്ലാ തത്ത്വങ്ങളുടെയും രഹസ്യം 
ബോധസത്യമാണെന്നറിയേണ്ടതാണ്‌. 


ജിജ്ഞാസുവായ സത്യാന്വേഷിയുടെ സംശയങ്ങള്‍ക്ക്‌ ഓരോന്നിനും 
പ്രത്യേകം പ്രത്യേകമുള്ള സമാധാനങ്ങളെന്ന നിലയില്‍ ഇതുവരെ സൃഷ്ടി 
പ്രക്രിയയും പരമാത്മസ്വരുപവും ചര്‍ച്ചചെയ്തു. പൂര്‍ണസത്യം സാക്ഷാത്ക 
രിച്ചനുഭവിക്കുന്ന സാക്ഷാത്കാരനിലയുടെ വിവരണമാണ്‌ ഇനിയുള്ള പദ്യ 
ങ്ങളില്‍. 


6. അജാതവാദം 


പ്രപഞ്ചത്തിന്റെ പരമകാരണമാണല്ലോ അന്വേഷണവിഷയം. പരമകാ 
രണം എന്ന ചിന്തതന്നെ വ്യക്തമായ ചില നിയമങ്ങളില്‍ അധിഷ്ഠിതമാണ്‌. 
അതു മറ്റൊന്നില്‍നിന്നും ജനിച്ചതാകാന്‍ പറ്റുകയില്ല. അതിനു കാരണമായി 
മറ്റൊന്നുണ്ടെന്നു വന്നാല്‍ അതു പരമകാരണമാവുകില്ലല്ലോ. അതുകൊണ്ട്‌ 
പരമകാരണം അജമായിരുന്നേ പറ്റു. അതുതന്നെയാണതിന്റെ നിതൃത്വം. അജ 
മായ വസ്തു അമരവുമായിരിക്കുമെന്നു തീര്‍ച്ചയാണല്ലോ. ഇങ്ങനെ അമൃത 
സ്വരൂപമായ പരമകാരണമാണ്‌ അഖണ്ഡബോധസ്വരുപമായ ബ്രഹ്മം. ഈ 
ബ്രഹ്മത്തില്‍നിന്നും പ്രപഞ്ചം ഉണ്ടായതായിട്ടാണല്ലോ നാം കരുതുന്നത്‌. 
അമൃതസ്വരൂപമായ ഒരു കാരണത്തില്‍നിന്നും ജനിച്ചു മരിക്കുന്ന മൃതസ്വരു 
പമായ പ്രപഞ്ചം എങ്ങനെയുണ്ടാവും? ഉണ്ടാകുന്നു എന്നു പറഞ്ഞാല്‍ കാര 
ണത്തിന്റെ അമൃതത്വം നഷ്ടമായിപ്പോവുകില്ലേ? അമൃതമായ വസ്തു മര്‍ത്യ 
മായോ മര്‍തൃമായ വസ്തു അമൃതമായോ മാറുക ഒരിക്കലും സാധ്യമല്ലല്ലോ. 
അതുകൊണ്ടാണു മായയെ അംഗീകരിക്കേണ്ടി വരുന്നത്‌. മായകൊണ്ടുള്ള 
വിവര്‍ത്തകാരണകാര്യഭാവത്തില്‍ കൂടി മാത്രമേ പരമകാരണമായ പരമാത്മാ 
വിനും പ്രപഞ്ചത്തിനും തമ്മിലുള്ള ബന്ധം നിര്‍ണയിക്കാന്‍ പറ്റു. മായകൊണ്ട്‌ 
അഖണ്ഡബോധസ്വരുപനായ പരമാത്മാവ്‌ പ്രപഞ്ചകാര്യരൂപങ്ങളായി വേര്‍തി 
രിഞ്ഞതുപോലെ തോന്നുന്നു; അത്രേയുള്ളൂ. യഥാര്‍ഥമായിത്തന്നെ പരമാ 
ത്മാവു പ്രപഞ്ചകാര്യരൂപങ്ങളായി ഭിന്നിക്കുന്നു എന്നു വന്നാല്‍ പരമാത്മാ 
വിന്റെ അമൃതത്ത്വം അതോടെ അസ്തമിച്ചു പോകുന്നതാണ്‌. അതുകൊണ്ട്‌ 
കയറില്‍ പാമ്പിനെക്കാണുന്നതുപോലെ മാത്രമേ പരമാത്മാവിലെ പ്രപഞ്ച 
ദൃശ്യത്തെ കണക്കാക്കാവൂ. കയറില്‍ പാമ്പു വസ്തുബോധമില്ലാത്തതു 
കൊണ്ടനുഭവപ്പെടുന്ന ശ്രമദൃശ്യമാണ്‌. അതൊരിക്കലും ഉണ്ടായിട്ടില്ല; ഇനി 
യുണ്ടാവുകയുമില്ല. അതുപോലെ പരമാത്മാവില്‍ പ്രപഞ്ചവും മായകൊണ്ടുള്ള 
ശ്രമദൃശ്യമാണ്‌. അതൊരിക്കലും ഉണ്ടായിട്ടില്ല; ഇനിയുണ്ടാവുകയുമില്ല. 
ഇതാണു വേദാന്തത്തിലെ അന്തിമസിദ്ധാന്തം. ഗാഡപാദാചാരൃര്‍ മാണ്ഡു 
ക്യോപനിഷത്തിനു രചിച്ചിട്ടുള്ള കാരികയില്‍ ഈ അജാതവാദം യുക്തി 
യുക്തം സമര്‍ഥിച്ചിരിക്കുന്നു. വസ്തുതയിതാണെങ്കില്‍ വെള്ളത്തില്‍ അല 
കള്‍ പൊന്തുന്നതുപോലെയും മണ്ണില്‍ പാത്രങ്ങള്‍ വേര്‍തിരിയുന്നതു പോലെ 
യുമാണു ബ്രഹ്മത്തില്‍ പ്രപഞ്ചസൃഷ്ടിയെന്നുപനിഷത്തുകള്‍ ചിത്രീകരി 


692 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം / 





ച്ചിട്ടുണ്ടല്ലോ. അതെങ്ങനെ ശരിയാകും? വെള്ളംതന്നെ ചലിച്ചിളകിയല്ലേ തിര 
കളായി മാറുന്നത്‌? അതുപോലെ മണ്ണു ഖണ്ഡംഖണ്ഡമായി വേര്‍തിരിഞ്ഞല്ലേ 
പാത്രരൂപങ്ങള്‍ ആവിര്‍ഭവിക്കുന്നത്‌? ശരിയാണ്‌. ഉപനിഷത്തുകള്‍ ഈ ദൃഷ്ടാ 
ന്തങ്ങള്‍ പ്രയോഗിച്ചിരിക്കുന്നത്‌ മനുഷ്യമനസിനെ അദ്വൈതബോധത്തോട 
ടുപ്പിക്കാന്‍ മാത്രമാണ്‌. സൃഷ്ടിയുടെ യഥാര്‍ഥചിത്രം നല്‍കാനല്ല. ഗൌഡ 
പാദാചാര്യരുടെ പ്രഖ്യാപനം നോക്കുക: 


മൃല്ലോഹവിസ്ഫുലിംഗാഭെദ്യഃ 
സ്യഷ്ടിര്യാചോദിതാന്യഥാ 
ഉപായ?സ്പോ/വതാരായ 
നാസ്തി ഭേദഃകേഥഞ്ച/ന. 


DIT). കാ. 3-15 


മണ്ണ്‌, ഇരുമ്പ്‌, അഗ്നിസ്ഫുലിംഗങ്ങള്‍ ഇവയെ ദൃഷ്ടാന്തമായെടുത്തു 
ഉപനിഷത്തു സൃഷ്ടി പ്രക്രിയ ബോധ്യപ്പെടുത്താന്‍ യത്നിക്കുന്നുണ്ട്‌. ഇത്‌ 
അദ്വൈതം അവതരിപ്പിക്കാനുള്ള ഉപായം മാത്രമാണ്‌. ഒരു തരത്തിലും വസ്തു 
ഭേദം ഉപനിഷത്തംഗീകരിക്കുന്നില്ല. ഇങ്ങനെ വെള്ളം, മണ്ണു തുടങ്ങിയ ദൃഷ്ടാ 
ന്തങ്ങള്‍ പരമാത്മസ്ഥാനീയങ്ങളായി അംഗീകരിക്കപ്പെടുന്നില്ലെങ്കിലും അവ 
യിലും “അജാതവാദം” ഉറപ്പിക്കാന്‍ പ്രയാസമില്ലെന്നു കാണേണ്ടതാണ്‌. വെള്ള 
ത്തില്‍ അലകള്‍ പൊന്തുകയും മറയുകയും ചെയ്യുന്നു. ഇതു കണ്ടിട്ടു വെള്ളം 
ജനിക്കുന്നുവെന്നോ മരിക്കുന്നുവെന്നോ പറയാന്‍ പറ്റുമോ? മണ്ണില്‍ കുടം, 
കലം എന്നിങ്ങനെ അനേകം പാത്രനാമരുപങ്ങള്‍ ആവിര്‍ഭവിക്കുന്നു. ഇവിടെ 
മണ്ണു ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നുണ്ടോ? തിരകള്‍ വെള്ളത്തില്‍ 
ജനിക്കുന്നു മരിക്കുന്നു എന്നു പറഞ്ഞുകൂടെയെന്നു സംശയം വരാം. 
തിരയെന്നതെന്താണ്‌? വെള്ളത്തില്‍ പൊന്തിയ ഒരു താല്‍ക്കാലിക രൂപവും 
അതിനു നാം നല്‍കുന്ന പേരും. ഇതല്ലാതെ വെള്ളത്തില്‍നിന്നും ഭിന്നമായ 
ഒരു വസ്തുവും ഉണ്ടാകുന്നുമില്ല; നശിക്കുന്നുമില്ല. ഇതുതന്നെയാണ്‌ കഥാ 
പാത്രങ്ങളുടെയും കഥ. മണ്ണില്‍നിന്നും ഭിന്നമായി ഒന്നും ഉണ്ടാകുന്നില്ല; നശി 
ക്കുന്നുമില്ല. ഇതുപോലെ പരമാത്മസത്തയില്‍ താല്‍ക്കാലികങ്ങളായ നാമ 
രൂപങ്ങള്‍ പൊന്തുമ്പോള്‍ ഒന്നും തന്നെ ജനിച്ചതായോ മരിച്ചതായോ പറ 
യാന്‍ വയ്യ. ഇങ്ങനെ ജനനമരണചിന്ത ഭ്രമമാണെന്നു യുക്തിക്കു തന്നെയും 
തെളിയുന്നു. പൂര്‍ണസത്യം ദര്‍ശിച്ച്‌ സര്‍വ്രത അദ്വയമായ പരമാത്മ സ്വരൂപം 
അനുഭവിക്കുന്നതോടെ ജനനമരണ ചിന്ത അനുഭൂതിയില്‍ തന്നെ പാടെ 
അസ്തമിക്കുന്നു. ഈ പരമമായ വേദാന്തസിദ്ധാന്തത്തിന്റെ സമഗ്രമായ പ്രതി 
പാദനമാണ്‌ ഇനിയുള്ള പദ്യങ്ങളില്‍. എഴുപത്തെട്ടാം പദ്യം നോക്കുക: 


78. മരണവുമില്ല പുറപ്പുമില്ല വാഴ്വും 
നരസുരരാദിയുമില്ല നാമരൂപം 
മരുവിലമര്‍ന്ന മരീചിനീരുപോല്‍ നി- 
ദ്പൊരുപൊരുളാം പൊരുളല്ലിതോര്‍ത്തിടേണം. 


ആത്മോപദേശശതകം 693 





മരണവുമില്ല - മരണമില്ല; പുറപ്പുമില്ല - ജനനമില്ല; വാഴ്വും - വാഴ്ച 
യില്ല; നരസുരരാദിയുമില്ല - മനുഷ്യന്‍, ദേവന്‍ തുടങ്ങിയ ജീവജാലങ്ങളും 
ഒന്നും ഇല്ല; മരുവിലമര്‍ന്ന മരീചിനീരുപോല്‍ - മരുഭൂവില്‍ കാണപ്പെടുന്ന 
കാനല്‍ജലംപോലെ; നില്പൊരുപൊരുളാം - ഇല്ലാതെ ഉണ്ടെന്നു തോന്നുന്ന 
വെറും കാഴ്ചകളാണിവയെല്ലാം; പൊരുളല്ല - ഇവയൊന്നും സത്യമല്ല; 
ഇതോര്‍ത്തിടേണം - ഇക്കാര്യം നല്ലപോലെ വിചാരം ചെയ്തറിയണം. 
മരണമില്ല; ജനനമില്ല; വാഴ്ചയില്ല. മനുഷ്യന്‍, ദേവന്‍ തുടങ്ങിയ ജീവ 
ജാലങ്ങളും ഒന്നും ഇല്ല. മരുഭൂമിയില്‍ കാണപ്പെടുന്ന കാനല്‍ജലം പോലെ 
ഇല്ലാതെ ഉണ്ടെന്നു തോന്നുന്ന വെറുംകാഴ്ചകളാണിവയെല്ലാം. ഇവയൊന്നും 
സത്യമല്ല. ഇക്കാര്യം നല്ലപോലെ വിചാരം ചെയ്തറിയണം. 


പൊരുളല്ലിതോര്‍ത്തിടേണം 


ജനനം, മരണം, വാഴ്ച ഇതൊക്കെ ഭ്രമാനുഭവങ്ങളാണ്‌. പ്രപഞ്ചാനു 
ഭവം മുഴുവന്‍ തന്നെ ശ്രമമാണ്‌. ജനനമരണങ്ങളെത്തന്നെ പരിശോധിക്കാം. 
ഈ ലോകത്തു ഒന്നിനും ആത്യന്തികമായ നാശം സംഭവിക്കുന്നില്ലെന്ന്‌ ഇന്നു 
ഭതികശാസ്ത്രത്തിനുപോലും ബോധ്യപ്പെട്ടിട്ടുണ്ട്‌. ഒരു വസ്തു നശിച്ചു 
എന്നു പറഞ്ഞാല്‍ അതിന്റെ ഇപ്പോഴത്തെ രൂപവും നാമവും മാറിയെന്നേ 
അര്‍ഥമുള്ളൂ. അപ്പോള്‍ പുതിയ നാമരൂപങ്ങള്‍ കൈക്കൊള്ളുന്നതിനെ നാം 
ജനനമെന്നു പറയുന്നു. ഇപ്പോഴുള്ള നാമരുപങ്ങള്‍ നഷ്ടമാകുന്നതിനെ മര 
ണമെന്നും. ഒരു സ്വര്‍ണപ്പണിക്കാരന്‍ ഒരു മാലയെ വളയാക്കി മാറ്റിയാല്‍ 
മാല മരിച്ചു എന്നും വള ജനിച്ചു എന്നും വേണമെങ്കില്‍ പറയാം. എല്ലാ രാസ 
പരിണാമങ്ങളുടെയും സ്ഥിതിയിതു തന്നെ. ഓക്സിജനും ഹൈഡ്രജനും 
ചേര്‍ന്നു വെള്ളമുണ്ടായാല്‍ വേണമെങ്കില്‍ ഓക്സിജനും ഹൈഡ്രജനും മരി 
ച്ചുവെന്നും വെള്ളം ജനിച്ചുവെന്നും പറയാം. ഇവയൊക്കെ വസ്തുവില്‍ മാറി 
മാറി വരുന്ന നാമരുപങ്ങളാണ്‌. വസ്തു വാസ്തവത്തില്‍ ജനിക്കുകയോ മരി 
ക്കുകയോ ചെയ്യുന്നില്ല. നാമരുപങ്ങളോ താല്‍ക്കാലിക പ്രതിഭാസങ്ങള്‍മാത്രം. 
അപ്പോള്‍ പ്രപഞ്ചനാമരുപങ്ങളെയാകെയെടുക്കുമ്പോള്‍ അവയെല്ലാം ഏതോ 
നിത്യമായ ഒരു വസ്തുവില്‍ മാറിമാറി പ്രകടമായി മറഞ്ഞുകൊണ്ടിരിക്കുന്ന 
വെറും കാഴ്ചകളാണെന്നു തെളിയും. എന്തെല്ലാം കാഴ്ചകള്‍ എത്രയൊക്കെ 
മാറി മറിഞ്ഞാലും വസ്തുവിനൊരിക്കലും ഒരു കേടുമില്ലെന്നുള്ളതാണു 
വാസ്തവം. ഇതു തന്നെയാണു വസ്തുവിന്റെ ജനനമരണരഹിതമായ സ്ഥിതി. 
ഇതു വിചാരം ചെയ്തറിയണം. ഇതറിയുന്നയാള്‍ നാമരുപങ്ങളുടെ പിന്നാലേ 
സുഖം തേടി ഉഴലുകില്ല; കാനല്‍ജലത്തെക്കുറിച്ചറിയുന്നയാള്‍ അതിന്റെ 
പിന്നാലെ ദാഹം തീര്‍ക്കാന്‍ ഓടിയടുക്കുകയില്ലല്ലോ. അയാള്‍ വസ്തുബോധം 
നേടി അതാണു താനെന്നു സാക്ഷാത്കരിക്കുന്നു. അതോടെ ജനനമരണ 
ഭ്രമം ഒടുങ്ങുകയും ചെയ്യുന്നു. ഈ നിലയില്‍ വിചാരം ചെയ്ത്‌ പ്രപഞ്ച നാമ 
രൂപങ്ങള്‍ക്കു പ്രകടമായി മറയാന്‍ ഇടമരുളുന്ന വസ്തുവിനെ ശ്രീനാരായ 
ണഗുരുദേവനെപ്പോലെയുള്ള ജഷിമാര്‍ കണ്ടെത്തി. അതാണഖണ്ഡബോധം. 
അതിനെ സ്വസ്വരുപമായി സാക്ഷാത്കരിക്കുന്നയാള്‍ അതോടെ ജീവന്മുക്ത 
നായി ഭവിക്കുന്നു. 


694 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സമ്പധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


പ്രപഞ്ചദൃശ്യങ്ങളെ അവയുടെ ബാഹൃരൂപത്തില്‍തന്നെ അടുത്തൊന്നു 
പരിശോധിക്കുകയാണെങ്കില്‍ അതോടെ ജനനമരണ പ്രക്രിയകള്‍ ഭ്രമമാ 
ണെന്നു തെളിയും. എന്തായാലും ഒന്നിന്റെയും ജനനവും മരണവും പൊടു 
ന്നനെ സംഭവിക്കുന്നവയല്ല. ജനനമരണങ്ങള്‍ നിരന്തര പരിണാമത്തിന്റെ 
വ്യക്തമായ ഘട്ടങ്ങളെന്നേ കണക്കാക്കാന്‍ പറ്റു. പ്രപഞ്ചത്തിലെ സകല 
പദാര്‍ഥങ്ങളും സദാ പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്‌. ഒരു പദാര്‍ഥം ജനി 
ച്ചുകഴിയുന്ന നിമിഷം തന്നെ അതു മാറിക്കഴിയുന്നു. അപ്പോള്‍ ജനിച്ച നിമി 
ഷത്തില്‍തന്നെ അതു മാറി പുതിയ വസ്തുവുണ്ടാകുന്നു. ഒരു നിമിഷം 
പോലും ഒരു വസ്തു അതായി നില്‍ക്കുന്നില്ല. ഇതാണു വസ്തുതയെങ്കില്‍ 
ജനനം, സ്ഥിതി, മരണം എന്നൊക്കെപ്പറയുന്നത്‌ പരിണാമപ്രവാഹത്തിലെ 
ശ്രമമല്ലാതെ മറ്റെന്താണ്‌? ദൃശ്യപദാര്‍ഥങ്ങള്‍ക്ക്‌ ഇങ്ങനെ പരിണാമപ്രവാഹം 
സംഭവിക്കണമെങ്കില്‍ അവയുടെ പിന്നില്‍ അചഞ്ചലമായ ഒരടിത്തറ ഉണ്ടായേ 
പറ്റു. ഇതു ചലനനിയമമാണ്‌. ആ അടിത്തറയാണു ശുദ്ധബോധസ്വരൂപനായ 
പരമാത്മാവ്‌. എഴുപത്തൊന്‍പതാം പദ്യം നോക്കുക. 


79. ജനിസമയം സ്ഥിതിയില്ല ജന്മിയന്യ- 
ക്ഷണമതിലില്ലിതിരിപ്പതെപ്രകാരം? 
ഹനനവുമിങ്ങനെതന്നെയാകയാലേ 
ജനനവുമില്ലിതു ചിത്പ്രഭാവമെല്ലാം. 

ജനിസമയം - ഒരു വസ്തു ജനിച്ചു കൊണ്ടിരിക്കുമ്പോള്‍; സ്ഥിതിയില്ല 

- അതു നിലനില്‍ക്കുന്നില്ല; ജന്മി - ജനിച്ചുകഴിഞ്ഞത്‌; അന്യക്ഷണമതിലില്ല 

- അതേനിമിഷം തന്നെ പരിണാമവിധേയമാകുന്നതുകൊണ്ട്‌ അടുത്ത ക്ഷണ 

ത്തില്‍ ഉണ്ടെന്നു പറഞ്ഞുകൂട; ഇതിരിപ്പതെപ്രകാരം - അപ്പോള്‍ അത്‌ അതാ 

യിരിക്കുന്നു എന്ന്‌ എങ്ങനെ പറയാന്‍ കഴിയും? ഹനനവും - വസ്തുവിന്റെ 

നാശവും; ഇങ്ങനെതന്നെ - ഈ നിലയില്‍ സംഭവിക്കുന്നുവെന്നു പറക വയ്യ; 

ആകയാലേ - അതുകൊണ്ട്‌; ജനനവുമില്ല - വസ്തു ജനിക്കുന്നുവെന്നു പറ 

ഞ്ഞുകൂട; ഇത്‌ - പിന്നെയിക്കാണുന്നതൊക്കെ? ചിത്പ്രഭാവമെല്ലാം - അച 

ഞ്ചലമായ അഖണ്ഡബോധത്തില്‍ ഉണ്ടെന്നു തോന്നുന്ന വെറും കാഴ്ചകള്‍ 

മാത്രം. 

ഒരു വസ്തു ജനിച്ചുകൊണ്ടിരിക്കുമ്പോള്‍ അതു നിലനില്‍ക്കുന്നില്ല. 
ജനിച്ചു കഴിഞ്ഞത്‌ അതേ നിമിഷം തന്നെ പരിണാമവിധേയമാകുന്നതുകൊണ്ട്‌ 
അടുത്ത ക്ഷണത്തില്‍ ഉണ്ടെന്നു പറഞ്ഞുകൂട. അപ്പോള്‍ അത്‌ അതായിരി 

ക്കുന്നു എന്ന്‌ എങ്ങനെ പറയാന്‍ കഴിയും? വസ്തുവിന്റെ നാശവും ഈ 

നിലയില്‍ സംഭവിക്കുന്നുവെന്നു പറക വയ്യ. അതുകൊണ്ട്‌ വസ്തു ജനിക്കു 

ന്നുവെന്നും പറഞ്ഞുകൂട. പിന്നെയിക്കാണുന്നതൊക്കെ? അചഞ്ചലമായി അഖ 
ണ്ഡബോധത്തില്‍ ഉണ്ടെന്നു തോന്നുന്ന വെറും കാഴ്ചകള്‍ മാത്രം. 


ചിത്ര്രഭാവമെല്ലാം 


ജനനമരണങ്ങളും സ്ഥിതിയുമെല്ലാം സത്യസ്വരൂപത്തില്‍ തോന്നുന്ന 
വെറും ശ്രമങ്ങള്‍. നിരന്തര പരിണാമവും സൃഷ്ടിസ്ഥിതിലയവും ഒരേ സമയ 


ആത്മോപദേശശതകം 695 


ത്തംഗീകരിക്കാന്‍ കഴികയില്ലല്ലോ. നിരന്തരപരിണാമ പ്രവാഹത്തില്‍ സൃഷ്ടി 
സ്ഥിതിലയങ്ങള്‍ വേര്‍തിരിയുകയേയില്ല. നിരന്തര പരിണാമമോ? എവിടെ 
ത്തുടങ്ങി; എവിടെ ഒടുങ്ങുന്നു എന്നറിവാനും വയ്യ. ആദ്യന്തങ്ങള്‍ വെളിവാ 
കാത്ത ഒരു പരിണാമപ്രവാഹം ്രമമല്ലാതെ പിന്നെന്താണ്‌? അഖണ്ഡബോ 
ധത്തില്‍ തുടങ്ങി, അഖണ്ഡബോധത്തില്‍ ഒടുങ്ങുന്നു എന്നു പറഞ്ഞുകൂടെ? 
ഒരു ജിജ്ഞാസുവിനോടു വേണമെങ്കില്‍ സത്യബോധമുളവാക്കാനായി 
അങ്ങനെ പറയാം. പക്ഷെ കയറില്‍ കാണുന്ന പാമ്പ്‌ കയറിലുണ്ടായി. കയ 
റില്‍ ലയിക്കുന്നു എന്നു പറയും പോലെ മാത്രമേ അതു കണക്കാക്കാവൂ. 
അഖണ്ഡബോധസാക്ഷാത്കാരത്തില്‍ ദൃശ്യം അപ്പാടെ ഇല്ലാതാവുകയാണ്‌. 
ഇല്ലാത്ത ദൃശ്യങ്ങളുടെ സൃഷ്ടിസ്ഥിതിലയങ്ങള്‍ അവിടെ പ്രശ്നമേയല്ല. ഭാതി 
കമായി നോക്കിയാല്‍ പോലും സൃഷ്ടിസ്ഥിതിലയകല്പനകള്‍ യുക്തിയു 
ക്തമല്ലെന്നു കാണാം. ഒരു കുഞ്ഞു ജനിച്ചാല്‍ അതു കുഞ്ഞായിത്തന്നെ നില 
നില്‍ക്കുന്നില്ലേ എന്നു ചിലര്‍ ചോദിച്ചേക്കാം. പക്ഷെ കുറെക്കഴിയുമ്പോള്‍ 
കുഞ്ഞു യുവാവായി മാറുന്നതു നാം കാണുന്നുണ്ട്‌. ഇതിന്റെ അര്‍ഥമെന്ത്‌? 
ജനിച്ച നിമിഷം മുതല്‍ തന്നെ കുഞ്ഞിന്റെ ശരീരം സദാ പരിണമിച്ചു ചലിച്ചു 
കൊണ്ടിരുന്നു എന്നാണ്‌. ഈ നിമിഷത്തിലെ ശരീരം മാറി അടുത്ത നിമിഷം 
പുതിയ ശരീരം രുപംകൊള്ളുന്നുവെങ്കില്‍ ഏതു നിമിഷത്തെ പരിണാമത്തെ 
യാണ്‌ ജനനമെന്നോ മരണമെന്നോ വേര്‍തിരിക്കാന്‍ പറ്റുന്നത്‌? ഒന്നുകില്‍ 
ജനനമോ മരണമോ സ്ഥിതിയോ പ്രത്യേകം പ്രത്യേകം ഇല്ലെന്നു പറയണം. 
അല്ലെങ്കില്‍ മൂന്നും ഒരുമിച്ചു സംഭവിക്കുന്നുവെന്നു പറയണം. ഇപ്പോള്‍ 
നമ്മുടെ കണ്ണുകള്‍ക്കു കാണാവുന്ന വ്യക്തമായ രൂപപരിണാമഘട്ടങ്ങളെ 
യാണു ജനനമ്രണങ്ങളായി കണക്കാക്കുന്നത്‌. വ്യക്തമായ ആ മാറ്റങ്ങള്‍ 
അവ്യക്തങ്ങളായ നിരന്തര പരിണാമങ്ങളുടെ ചില പ്രത്യേക ഘട്ടങ്ങള്‍ മാത്ര 
മാണെന്നോര്‍ക്കേണ്ടതാണ്‌. ചലനത്തിന്റെ ഈ നിരന്തരസ്വഭാവം മനസ്സി 
ലായാല്‍ ഇതിന്റെ അചഞ്ചലമായ അധിഷ്ഠാനം മാത്രമാണു സത്യവസ്തു 
വെന്നു മനസ്സിലാക്കാന്‍ പ്രയാസം വരുന്നതല്ല. ഭഗവാന്‍ ഗീതയില്‍ പറയു 
ന്നതു നോക്കുക: 


യതടഴ്രപവ്യത്തിര്‍ഭുതാന്മാം 

യേന സരീവമിദംതതം 

സ്വകര്‍മണാ തമഭ്യര്‍ച്യ 

സിദ്ധിം വിന്ദത? മാനവഃ ഭഗ. 1. 18-46 


“സകല കര്‍മചലനങ്ങളുടെയും നിശ്ചലമായ അധിഷ്ഠാനം ഏതാണോ, 
യാതൊന്നു സര്‍വത്ര അകവും പുറവും നിറഞ്ഞു നില്‍ക്കുന്നുവോ അതിനെ 
ശരണം പ്രാപിക്കുന്നവന്‍ മുക്തനായിത്തീരുന്നു.” ഇക്കാര്യം വെളിപ്പെടുത്താ 
നാണു ഗുരുദേവന്‍ “‘ചിത്പ്രഭാവമെല്ലാം” എന്നു പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 

നിരന്തരം ചലിച്ചു പരിണമിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചദൃശ്യങ്ങളില്‍ 
സൃഷ്ടിയോ സ്ഥിതിയോ നാശമോ വേര്‍തിരിയാനൊക്കുകയില്ലെന്നു സ്പഷ്ട 
മായല്ലോ. എന്നാല്‍ സൃഷ്ടിസ്ഥിതിലയങ്ങള്‍ ഒരേ സമയത്ത്‌ ഒരിടത്തു സംഭ 


696 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സ്മ്ഥുര്ണഷ്യാക്യൊനം - ഭാഗം 7 





വിക്കുന്നു എന്നു കരുതരുതോ? അതും സാധ്യമല്ല. നില്‍ക്കുകയും നടക്കു 
കയും ഒരേ സമയത്തു സാധ്യമാകുമോ? സ്ഥിതിഗതികളെപ്പോലെ വിരുദ്ധ 
ങ്ങളല്ലേ സൃഷ്ടിസ്ഥിതിലയങ്ങള്‍. ഒന്നു സംഭവിക്കുമ്പോള്‍ മറ്റൊന്നു സംഭ 
വിക്കുക വയ്യ. അതുകൊണ്ടു ഇവ ഒരുമിച്ചു സംഭവിക്കുന്നുവെന്നു പറയാനേ 
സാധ്യമല്ല. എണ്‍പതാം പദ്യം നോക്കുക: 


80. സ്ഥിതിഗതിപോലെ വിരോധിയായ സ്ൃഷ്ടി- 
സ്ഥിതിലയമെങ്ങൊരു ദിക്കിലൊത്തു വാഴും? 
ഗതിയിവമുന്നിനുമെങ്ങുമില്ലിതോര്‍ത്താല്‍ 
ക്ഷിതിമുതലായവ ഗീരുമാത്രമാകും. 

സ്ഥിതിഗതിപോലെ - നില്‍ക്കുകയും നടക്കുകയുംപോലെ; വിരോധി 
യായ - പരസ്പരവിരുദ്ധങ്ങളായ; സൃഷ്ടി-സ്ഥിതിലയം - സൃഷ്ടിസ്ഥിതി 
സംഹാരങ്ങള്‍; എങ്ങ്‌ - എവിടെ; ഒരു ദിക്കില്‍ - ഒരിടത്ത്‌; ഒത്തു വാഴും - 
ഒരുമിച്ചു സംഭവിക്കും; ഇവ മൂന്നിനും - ഇതാലോചിച്ചാല്‍ ഈ സൃഷ്ടിസ്ഥി 
തിലയങ്ങളെന്ന മൂന്നിനും; ഗതി എങ്ങുമില്ല - ഇരിപ്പൊരിടത്തുമില്ല; ഇ 
തോര്‍ത്താല്‍ - ഇതു വിചാരം ചെയ്തു നോക്കിയാല്‍; ക്ഷിതി മുതലായവ - 
ഭൂമി തുടങ്ങിയ പ്രപഞ്ചദൃശ്യങ്ങളെല്ലാം; ഗീരുമാത്രമാകും - വസ്തുസത്തയി 
ല്ലാത്ത പേരുകള്‍ മാത്രമാണെന്നു കാണാന്‍ കഴിയും. 
നില്‍ക്കുകയും നടക്കുകയും പോലെ പരസ്പരവിരുദ്ധങ്ങളായ സൃഷ്ടി 
സ്ഥിതിസംഹാരങ്ങള്‍ എവിടെ ഒരിടത്ത്‌ ഒരുമിച്ചു സംഭവിക്കും? ഇതാലോ 
ചിച്ചാല്‍ ഈ സൃഷ്ടിസ്ഥിതിലയങ്ങളെന്ന മൂന്നിനും ഇരിപ്പൊരിടത്തുമില്ല. 
ഇതു വിചാരം ചെയ്തു നോക്കിയാല്‍ ഭൂമി തുടങ്ങിയ പ്രപഞ്ചദൃശ്യങ്ങളെല്ലാം 
വസ്തുസത്തയില്ലാത്ത പേരുകള്‍ മാശ്രമാണെന്നു കാണാന്‍ കഴിയും. 


ഗീരുമാത്രമാകും 


നിശ്ചലത, ചലനം ഇവ രണ്ടും പരസ്പര വിരുദ്ധമാണല്ലോ. ചലനമാണു 
കര്‍മത്തിന്റെ സുക്ഷ്മരുപം. പുറമെ കാണപ്പെടുന്ന ദൃശ്യപ്രപഞ്ചം മുഴുവന്‍ 
ചലനാത്മകമാണ്‌. പ്രാണന്‍ മുതല്‍ കട്ടിപിടിച്ച്‌ ജഡം വരെയുള്ള എല്ലാം 
സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നു. കട്ടിപിടിച്ച ജഡമായിക്കാണപ്പെടുന്ന കാഴ്ച 
കള്‍ പരമാണുക്കളായി വേര്‍തിരിഞ്ഞു നിന്നു ഭാവനാതീതമാംവണ്ണം ചലിച്ചു 
കൊണ്ടിരിക്കുന്നവയാണെന്ന്‌ ഇന്നാധുനികശാസ്ത്രം സമ്മതിച്ചു കഴിഞ്ഞി 
ട്ടുണ്ട്‌. വേദാന്തശാസ്ത്രവും അനുഭവവും ചലനാത്മകമായ ഈ പ്രപഞ്ച 
ത്തിന്റെ നിശ്വലാധിഷ്ഠാനമായി അഖണ്ഡബോധത്തെ കാട്ടിത്തരുന്നു. ഇവിടെ 
ഒരു വശത്ത്‌ നിശ്ചലമായ അഥവാ അകര്‍മങ്ങളായ സത്യം; മറുവശത്ത്‌ സദാ 
ചലിക്കുന്ന പ്രപഞ്ചം. പരസ്പരവിരുദ്ധങ്ങളായ ഇവയ്ക്ക്‌ എങ്ങനെ ഒരുമിച്ചു 
സത്യമാകാന്‍ പറ്റും. അപ്പോള്‍ അകര്‍മമായ സത്യത്തിലെ വെറും ശ്രമാനുഭ 
വമാണു കര്‍മം എന്നു വന്നുചേരുന്നു. ഇനിയും സദാ ചലിച്ചു മാറിക്കൊണ്ടി 
രിക്കുന്ന പ്രപഞ്ചത്തെ തനിയെ വിശകലനം ചെയ്തുനോക്കിയാലും സൃഷ്ടി 
സ്ഥിതിലയരുപമായ പ്രപഞ്ചാനുഭവം ശ്രമമാണെന്നു തെളിയും. സദാ ചലി 
ക്കുന്ന ഒന്നില്‍ എപ്പോഴാണു സൃഷ്ടി. എപ്പോഴാണു സ്ഥിതി, എപ്പോഴാണു 


ആത്മോപദേശശതകം 697 


പ്രളയം? പരസ്പരവിരുദ്ധങ്ങളായ ഇവ ഒരുമിച്ച്‌ ഒന്നില്‍ സംഭവിക്കുകയില്ല. 
ചുരുക്കത്തില്‍ ഇവ മുന്നും ഇല്ലേ ഇല്ലെന്നതാണു വാസ്തവം. സൃഷ്ടിസ്ഥി 
തിലയങ്ങളില്ലെന്നു വന്നാല്‍ കാണപ്പെടുന്ന പ്രപഞ്ചം കയറിലെ പാമ്പുപോലെ 
അഖണ്ഡബോധത്തിലെ ശ്രമാനുഭവത്തിനു നല്‍കിയിരിക്കുന്ന പേരുമാത്രം. 
ഭൂമി തുടങ്ങിയെല്ലാം വെറും പേര്‌. കര്‍മമോ? കര്‍മരഹിതമായ സത്യത്തില്‍ 
ആരോപിച്ചിരിക്കുന്ന ശ്രമം. “കര്‍മാപ്യസത്‌, ത്വയ്യധ്യസ്തം” എന്നു ഗുരുദേ 
വന്‍ തന്നെ 'ബ്രഹ്മവിദ്യാപഞ്ചക്‌'ത്തിലെ അവസാനപദ്യത്തില്‍ പ്രഖ്യാപി 
ച്ചിട്ടുണ്ട്‌. “കര്‍മവും ഇല്ലാത്തതാണ്‌, നിന്നില്‍ വെറുതേ ആരോപിക്കപ്പെട്ടിരി 
ക്കുന്നു” എന്നാണാവാക്യത്തിനു താല്‍പ്പര്യം. ഇങ്ങനെ ഏതു യുക്തിയനുസ 
രിച്ചുനോക്കിയാലും ഇല്ലാത്തതെന്നു തെളിയുന്ന ദൃശ്യപരമ്പരയിലും കര്‍മ 
ത്തിലും മോഹിച്ചുപോകുന്ന ഒരാള്‍ക്കു സത്യാനുഭവമോ സുഖമോ ലഭിക്കു 
കയില്ലെന്നു തീര്‍ച്ചയാണല്ലോ. അപ്പോള്‍ സത്യാനുഭവം വേണ്ടുന്നയാള്‍ എന്തു 
ചെയ്യണം? സത്യദര്‍ശികളുടെ വാക്കു വിചിന്തനം ചെയ്തറിഞ്ഞു ആരംഭ 
ത്തില്‍ ഭ്രമാനുഭവങ്ങളില്‍പോലും ആ സത്യത്തെ ഭാവന ചെയ്തുറപ്പിക്കണം. 
ഭാവനാബലം കൊണ്ടു ക്രമേണ ഭ്രമം മാറി സത്യം അനുഭവമണ്ഡലത്തില്‍ 
പ്രകടമാവുകയും ചെയ്യും. ഭഗവാന്‍ ഗീത നാലാമധ്യായത്തില്‍ പ്രഖ്യാപിക്കു 
ന്നതു നോക്കുക: 


കര്‍മണ്യ കര്‍മ യഃ പശ്യേത്‌ 

അകര്‍മണിച കര്‍മ യഃ 

സ ബുദ്ധിമാന്‍ മനുഷ്യേഷു 

സ യുക്തഃ ക്ൃത്സ്നകര്‍മക്യത്‌ ഭഗ. ഗീ. 4-18 


“കര്‍മരൂപമായ പ്രപഞ്ചത്തില്‍ കര്‍മരഹിതമായ ബ്രഹ്മത്തെ ആരു 
കാണുന്നുവോ അതുപോലെ കര്‍മരഹിതമായ ബ്രഹ്മത്തില്‍ കര്‍മരൂപമായ 
പ്രപഞ്ചത്തെയും ആരു കാണുന്നുവോ അവനാണു ബുദ്ധിമാന്‍. അവന്‍ സര്‍വ 
കര്‍മവും ചെയ്യുന്നവനായി ഭവിക്കുന്നു.” ശ്രമാനുഭവത്തിനാധാരമായ സത്യ 
ത്തെയും ആ സത്യത്തില്‍ സംഭവിക്കുന്ന ഭ്രമാനുഭവത്തെയും വേര്‍തിരിച്ചാരു 
കാണുന്നുവോ അവന്‍ സത്യനിഷ്ഠനായി ഭവിക്കുന്നു എന്നു താല്‍പ്പര്യം. 
അവന്‌ ഭ്രമം അനുഭവപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്നുപോലെ തന്നെ. മരുഭൂമി 
യില്‍ വെള്ളമില്ലെന്നറിയുന്നയാള്‍ക്ക്‌ അവിടെ വെള്ളമുണ്ടെന്നു തോന്നിയാലും 
ഒരു ബുദ്ധിമുട്ടിനും കാര്യമില്ലല്ലോ. ഈ സത്യാനുഭവരഹസ്യം വെളിപ്പെടു 
ത്തിത്തരാനാണ്‌. “ക്ഷിതിമുതലായവ ഗീരുമാത്രമാകും” എന്നു ഗുരുദേവന്‍ 
പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 

നിരന്തരമായ കര്‍മചലനത്തിന്റെ നിശ്ചലാധിഷ്ഠാനത്തെ അറിയുന്നതു 
വരെ ശ്രമാനുഭവം സത്യമെന്നു തോന്നും. പരിണാമപ്രവാഹത്തിലെ പ്രത്യേ 
കഘട്ടങ്ങളെ ജനനമരണങ്ങളായി ഭ്രമിച്ചുഴലേണ്ടിവരും. മരുഭൂമിയുടെ സ്വഭാ 
വമറിയാത്തിടത്തോളം കാനല്‍ജലം കുടിക്കാന്‍ ഓടിയണഞ്ഞുകൊണ്ടേ 
യിരിക്കും. ഇങ്ങനെ ആത്മസ്വരുപത്തിന്റെ അജ്ഞതയില്‍ നിന്നുമാവിര്‍ഭവി 
ക്കുന്ന അവിദ്യ അഥവാ പ്രകൃതിതന്നെ സ്വയം ഭോക്താവ്‌, ഭോഗ്യം എന്നി 


698 (ശര?നാരായണ ഗുരുദേവക്യതികശി സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം / 





ങ്ങനെ രണ്ടായി വേര്‍തിരിഞ്ഞ്‌ സകല സംസാരബന്ധങ്ങള്‍ക്കും കാരണ 
മായിത്തീരുന്നു. അടുത്തപദ്യം നോക്കുക: 


81. പ്രകൃതി പിരിഞ്ഞൊരു കൂറു ഭോക്തൃരൂപം 
സകലവുമായ്‌ വെളിയേ സമുല്ലസിക്കും 
ഇഹപരമാമൊരു കൂറിദന്തയാലേ 
വികസിതമാമിതു ഭോഗ്യവിശ്വമാകും. 


പ്രകൃതി പിരിഞ്ഞ്‌ - ബ്രഹ്മശക്തിയായ പ്രകൃതി രണ്ടായി വേര്‍തി 
രിഞ്ഞ്‌; ഒരു കൂറ്‌ - ഒരു ഭാഗം; ഭോക്തൃരൂപം - ഭോക്താവായ ജീവനായി 
രൂപംകൊണ്ട്‌; സകലവുമായ്‌ - സര്‍വപ്രാണിവര്‍ഗവുമായി; വെളിയേ - ഈ 
ലോകത്തില്‍; സമുല്ലസിക്കും - പ്രകാശിക്കുന്നു; ഒരു കൂറ്‌ - മറ്റൊരു ഭാഗം; 
ഇദന്തയാലേ - ഇത്‌, ഇത്‌ എന്ന അനുഭവമുളവാക്കിക്കൊണ്ട്‌; വികസിതമാം 
- വികാസം പ്രാപിക്കും; ഇത്‌ - ഇങ്ങനെ വികസിക്കുന്നത്‌; ഇഹപരമാം - 
ഇഹലോക പരലോകരുപത്തില്‍; ഭോഗ്യവിശ്വമാകും - ഭോക്താവായ ജീവന 
നുഭവിക്കാനുള്ള ലോകമായി പ്രകടമാകുന്നു. 


ബ്രഹ്മശക്തിയായ പ്രകൃതി രണ്ടായി വേര്‍തിരിഞ്ഞ്‌ ഒരു ഭാഗം ഭോക്താ 
വായ ജീവനായി രൂപംകൊണ്ട്‌ സര്‍വ്രപാണിവര്‍ഗവുമായി ലോകത്തില്‍ പ്രകാ 
ശിക്കുന്നു. മറ്റൊരു ഭാഗം ഇത്‌, ഇത്‌ എന്ന അനുഭവമുളവാക്കിക്കൊണ്ട്‌ 
വികാസം പ്രാപിക്കും. ഇങ്ങനെ വികസിക്കുന്നത്‌ ഇഹലോകപരലോകരുപ 
ത്തില്‍ ഭോക്താവായ ജീവനനുഭവിക്കാനുള്ള ലോകമായി പ്രകടമാകുന്നു. 


ഭോക്താവും ഭോഗ്യവും 


“പ്രകര്‍ഷേണ ചെയ്യുന്നതു പ്രകൃതി” എന്നാണു പ്രകൃതിശബ്ദത്തി 
നര്‍ഥം. കര്‍മമില്ലാത്ത ്രഹ്മത്തില്‍ കര്‍മരൂപമായി ആരോപിക്കപ്പെടുന്ന 
താണു പ്രകൃതി. പ്രകൃതിയുടെ ആദ്യസ്പന്ദനത്തോടുകൂടിയാണു കര്‍മം 
ആരംഭിക്കുന്നത്‌. പ്രകൃതിയുടെ ഈ കര്‍മം പ്രകര്‍ഷേണ എന്താണു ചെയ്യു 
ന്നത്‌? ഈ കര്‍മം രണ്ടായിപ്പിരിഞ്ഞ്‌ ഒരു ഭാഗം ഭോക്താവായ ജീവനായും 
മറുഭാഗം ഭോഗ്യവിശ്വമായും ഭവിക്കുന്നു. കര്‍മചലനത്തിന്റെ സൂക്ഷ്മരൂപമായ 
സങ്കല്പമാണ്‌ ഇങ്ങനെ വേര്‍തിരിഞ്ഞു പ്രകടമാകുന്നതിന്റെ നിയാമകഘട 
കം. സങ്കല്പാത്മികയായ പ്രകൃതി അഥവാ മായാശക്തി സൂക്ഷ്മസ്ഥുലങ്ങ 
ളായ ജഡദൃശ്യങ്ങളെയുണ്ടാക്കുന്നു. ബോധപ്രതിബിംബമുള്‍ക്കൊള്ളുന്ന 
സൂക്ഷ്മദൃശ്യങ്ങള്‍ ഭോക്തൃരൂപം കൈക്കൊള്ളുന്നു. വെള്ളത്തില്‍ സൂര്യപ്ര 
തിബിംബമെന്നപോലെ ശബ്ദത്തില്‍ പ്രതിബിംബിക്കുന്ന ബോധമാണു ജീവ 
നെന്നു നാം നേരത്തേ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ശബ്ദം സ്പര്‍ശരുപരസ 
ഗന്ധങ്ങളായൊക്കെ വികസിക്കുന്നതോടെ പ്രതിബിംബം അവയിലേക്കും കട 
ന്നുചെല്ലുന്നു. ദൃശ്യത്തിന്റെ സൂക്ഷ്മത കുറയുംതോറും അഥവാ ദൃശ്യത്തിനു 
കട്ടി കൂടുംതോറും ബോധത്തിന്റെ പ്രകടഭാവം കുറഞ്ഞുവരും. ആശ്രയത്തിനു 
നേര്‍മകുറഞ്ഞാല്‍ പ്രതിബിംബത്തിനു മങ്ങലേല്‍ക്കുമെന്നുള്ളതു തീര്‍ച്ചയാ 
ണല്ലോ. ശബ്ദസ്പര്‍ശരൂപരസഗന്ധങ്ങള്‍ ഒരുമിച്ചു സൂക്ഷ്മരൂപത്തില്‍ 
സ്ഥിതി ചെയ്യുന്നതുതന്നെയാണു ജീവന്റെ സൂക്ഷ്മശരീരം. ശരീരം സൂക്ഷ്മ 


ആത്മോപദേശശതകം 699 


മായിരിക്കുന്നിടത്തോളം ബോധ പ്രതിബിംബവും പ്രകടമായിരിക്കും. ലോക 
ത്തിന്നറിയപ്പെടുന്ന ജീവഭാവങ്ങളെല്ലാം ഇങ്ങനെ പ്രകൃതിയുടെ സൂക്ഷ്മദ്യ 
ശൃങ്ങളെ അവലംബമാക്കി രൂപം കൊണ്ടിട്ടുള്ളവയാണ്‌. ദേവമനുഷ്യപക്ഷി 
മൃഗവ്യക്ഷലതാദിയായി ലോകത്തറിയപ്പെടുന്ന എല്ലാ ജീവഭാവങ്ങളുടെയും 
രഹസ്യം ഇതുതന്നെ. ഇക്കാര്യമാണ്‌ ‘ഭോക്തൃരൂപം സകലവുമായ്‌ വെളിയേ 
സമുല്ലസിക്കും” എന്നു ഗുരുദേവന്‍ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. “ഒരു കൂറ്‌” 
എന്നതിന്‌ പ്രകൃതിയുടെ സൂക്ഷ്മഭാഗം എന്നു താല്‍പ്പര്യം. ഭോക്താവായ 
ജീവന്‌ അനുഭവിക്കാനുള്ള ഭോഗ്യങ്ങളാണ്‌ ഇഹപരലോകങ്ങള്‍. ഭോക്താ 
വിനുള്ള ശരീരത്തിന്റെ പ്രത്യേകതയനുസരിച്ചാണു ലോകങ്ങള്‍. സൂക്ഷ്മശ 
രീരത്തിലെ സങ്കല്പങ്ങളാണ്‌ ദേഹത്തിന്റെ പ്രത്യേകത തീരുമാനിക്കുന്ന 
ഘടകം. ഈ നിലയില്‍ ശരീരഭേദമനുസരിച്ച്‌ ഒരേയിടത്തു തന്നെ പല ലോക 
ങ്ങളുണ്ടാവാം. ഇങ്ങനെ അനുഭവപ്പെടുന്നവയാണു ദേവലോകങ്ങള്‍, മനുഷ്യ 
ലോകങ്ങള്‍, ജന്തുലോകങ്ങള്‍, സസ്യലോകങ്ങള്‍ ഇവയെല്ലാം. ഭൂമി 
യില്‍ത്തന്നെ ശരീരഭേദമനുസരിച്ച്‌ ഈ ലോകങ്ങളെല്ലാം അനുഭവപ്പെടാമെന്നു 
സ്പഷ്ടമാണല്ലോ. ഇങ്ങനെ എവിടെയും ഭോക്താവും ഭോഗ്യവിശ്വവും പര 
സ്പരസാപേക്ഷമാണ്‌. ഭോക്താവില്ലെങ്കില്‍ ഭോഗ്യവിശ്വമോ ഭോഗ്യവിശ്വമില്ലെ 
ങ്കില്‍ ഭോക്താവോ ഉണ്ടായിരിക്കുന്നതല്ല. നിരപേക്ഷമായ അഖണ്ഡബോധ 
ത്തില്‍ അതിന്റെ ശക്തിയായ പ്രകൃതി രണ്ടായിപ്പിരിഞ്ഞുണ്ടാക്കിക്കാണിക്കുന്ന 
താല്‍ക്കാലികങ്ങളായ സാപേക്ഷപ്രതിഭാസങ്ങളാണു ഭോക്താവും ഭോഗ്യ 
വും. സങ്കല്പമാണു രണ്ടിനും അടിസ്ഥാനം. സങ്കല്പങ്ങളടങ്ങി ഭോക്തൃഭോ 
ഗൃഭാവം തിരോഭവിച്ചാല്‍ തെളിയുന്നതാണ്‌ അഖണ്ഡബോധ സാക്ഷാത്കാരം. 
പ്രകൃതിയുടെ സൂക്ഷ്മസ്ഥുലങ്ങളായ ജഡദൃശ്യങ്ങള്‍ ഒന്നുമില്ലെന്നു വന്നാല്‍ 
പുരുഷന്‍ നിത്യനും ആനന്ദസ്വരൂപനുമായി അവശേഷിക്കുന്നു. ജഡദൃശ്യ 
ങ്ങളുടെ നിലനില്‍പ്പുതന്നെ അസ്തമിക്കുകയും ചെയ്യുന്നു. 


വസ്തുതയിതാണെങ്കില്‍ പ്രകൃതിദൃശ്യങ്ങളില്‍നിന്നു പൂര്‍ണസ്വാ 
തന്ത്ര്യം നേടുന്നതെങ്ങനെ? ആ സ്വാതന്ത്രയത്തിന്റെ സ്വരൂപമെന്ത്‌ ? ഈ ചോദ്യ 
ങ്ങള്‍ക്കുത്തരമാണടുത്ത പദ്യം: 


82. അരണികടഞ്ഞെഴുമഗ്നിപോലെയാരാ- 
യ്വവരിലിരുന്നതിരറ്റെഴും വിവേകം 
പരമചിദമ്ബരമാര്‍ന്ന ഭാനുവായ്‌ നി- 
ന്നെരിയുമതിന്നിരയായിടുന്നു സര്‍വം. 


അരണികടഞ്ഞെഴും - തടക്കഷണങ്ങള്‍; കൂട്ടിയുരച്ചുണ്ടാകുന്ന; അഗ്നി 
പോലെ - തീയെന്നപോലെ; ആരായ്വവരിലിരുന്ന്‌ - ധ്യാനമനനങ്ങളിലൂടെ 
സത്യത്തെത്തിരയുന്നവരുടെ ഉള്ളില്‍; അതിരറ്റെഴും വിവേകം - അതിരില്ലാത്ത 
ജ്ഞാനാഗ്നി; പരമചിദംബരമാര്‍ന്ന - എങ്ങും നിറഞ്ഞു വിലസുന്ന ബോധാ 
കാശത്തിലുദിച്ച; ഭാനുവായ്‌ - സൂര്യനായ്‌; നിന്നെരിയും - പ്രകാശിക്കും; 
അതിന്ന്‌ - ആ ജ്ഞാനാഗിക്ക്‌; സര്‍വം ഇരയായിടുന്നു - ദൃശ്യപ്രപഞ്ചം 
മുഴുവന്‍ ഭക്ഷണമായി ഭവിക്കുന്നു. 


700 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


തടിക്കഷണങ്ങള്‍ കൂട്ടിയുരച്ചുണ്ടാക്കുന്ന തീയെന്നപോലെ ധ്യാനമ 
നനങ്ങളിലൂടെ സത്യത്തെത്തിരയുന്നവരുടെ ഉള്ളില്‍ അതിരില്ലാത്ത 
ജ്ഞാനാഗ്നി എങ്ങും നിറഞ്ഞുവിലസുന്ന ബോധാകാശത്തിലുദിച്ച സൂര്യ 
നായി പ്രകാശിക്കും. ആ ജ്ഞാനാന്ിക്ക്‌ ദൃശ്യപ്രപഞ്ചം മുഴുവന്‍ ഭക്ഷണ 
മായി ഭവിക്കുന്നു. 


അതിന്നിരയായിടുന്നു സര്‍വം 

(മുപ്പത്തഞ്ചാം പദ്യത്തിന്റെ വ്യാഖ്യാനം ഒന്നുകൂടി വായിക്കുക) അര 
ണിയില്‍ നേരത്തേ അഗ്നിയുള്ളതായി നാം അറിയുന്നില്ല. കൂട്ടിയുരച്ചു തീക 
ത്തിക്കുവാനുള്ള രണ്ടു തടിക്കഷണങ്ങളാണരണി. ഇവ ഉപയോഗിച്ചാണു 
പണ്ടൊക്കെ വനവാസികള്‍ തീകത്തിച്ചിരുന്നത്‌. അവ അല്പനേരം കൂട്ടിയു 
രസുമ്പോള്‍ പൊടുന്നനെ അഗ്നിയുണ്ടാകുന്നു. അഗ്നിയെ സൃഷ്ടിക്കുന്ന 
അരണി ആ അഗ്നിയില്‍തന്നെ ദഹിച്ചു ഭസ്മാവുകയും ചെയ്യുന്നു. അതു 
പോലെ ധ്യാനമനനങ്ങള്‍കൊണ്ടു മഥിക്കപ്പെടുന്ന ഒരു സാധകന്റെ മനസ്സ്‌ 
അരണിയിലെ തടിക്കഷണങ്ങള്‍ പോലെ രണ്ടായി വിഭജിക്കപ്പെടുന്നു. ഒരു 
ഭാഗം ലോകകാര്യങ്ങളില്‍ വ്യാപരിക്കുമ്പോള്‍ അന്യഭാഗം ആത്മാന്വേഷണ 
ത്തിനു മുതിരുന്നു. സാധകന്റെ ധ്യാനമനനങ്ങളാകുന്ന മഥന്റപ്രകിയയ്ക്കു 
ശക്തികൂടുന്തോറും ഈ രണ്ടു ഭാഗങ്ങളും തമ്മില്‍ ശക്തമായ ഉരസലുണ്ടാ 
കുന്നു. രൂപവര്‍ണാദി നാനാത്വം അനുഭവിക്കുന്ന മനസിനെ പുറംതള്ളി ആത്മ 
ഭാവനയില്‍ ഏകാഗ്രപ്പെടുത്താനുള്ള ശ്രമമാണു ധ്യാനം. അറിയുന്നവന്‍, അറി 
വ്‌, അറിയപ്പെടുന്ന പദാര്‍ഥം എന്നിങ്ങനെ വേര്‍തിരിഞ്ഞു കാണുന്നതെല്ലാം 
കേവലബോധം തന്നെയാണ്‌. (്രിപൂടിക്കു ഉള്ളതുപോലെ പ്രതിഭാസിക്കാന്‍ 
ബോധമല്ലാതെ മറ്റൊരാധാരമില്ലല്ലോ. ഇപ്രകാരം ത്രിപുടി രഹസ്യം വിചാ 
രംചെയ്തു സര്‍വത്ര ബോധാനുഭവം ഉറപ്പിക്കുന്നതാണു മനനം. മറ്റു യുക്തി 
കള്‍കൊണ്ടും അദ്വൈതബോധം മനനം ചെയ്തുറപ്പിക്കാം. ഇങ്ങനെ ധ്യാന 
മനനങ്ങളിലൂടെ മനസ്സിന്റെ രണ്ടുഭാഗങ്ങളും കൂട്ടിമുട്ടി ഉരസുന്നതാണ്‌ സാധ 
കന്റെ ഉള്ളില്‍ നടക്കുന്ന അരണികടച്ചില്‍. ഈ കുട്ടിയുരസലിന്റെ ഫലമായി 
ഉള്ളില്‍ വിവേകാഗ്നി ഉദയം ചെയ്യുന്നു. ഇവിടെ അദ്വയബോധം മാത്രമേ സത്യ 
മായുള്ളൂ. ഇക്കാണുന്ന നാനാത്വമെല്ലാം വെറും ശ്രമം. വ്യക്തമായ ഈ അനു 
ഭവമാണു വിവേകാഗ്നി. വിവേകാഗ്നിയില്‍പെട്ടു മനസ്സും അതോടൊപ്പം പ്രപ 
ഞ്ചദൃശ്യങ്ങളും എരിഞ്ഞു ചാമ്പലാകുന്നു. സാധാരണ അരണിയിലുണ്ടാകുന്ന 
അഗ്നി അരണി എരിഞ്ഞു തീരുന്നതോടെ അണഞ്ഞു പോയെന്നുവരും. 
പക്ഷെ ഉള്ളില്‍ ഉദയംചെയ്യുന്ന വിവേകാഗ്നിയാകട്ടെ സര്‍വത്ര ഇടതിങ്ങി 
നില്‍ക്കുന്ന പരമാത്മ സ്വരൂപത്തെ കാട്ടിത്തന്നുകൊണ്ടു ആ ചിദംബരത്തില്‍ 
സൂര്യനെപ്പോലെ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കും. സ്വരൂപമായ ആത്മാവറി 
യപ്പെട്ടാല്‍ അതു പുറത്തും സര്‍വത്ര നിറഞ്ഞു വിളങ്ങുന്നു എന്നറിയാറാകു 
മെന്നു താല്‍പ്പര്യം. ശ്രീശങ്കരഭഗവത്പാദര്‍ “ആത്മബോധ'മെന്ന കൃതിയില്‍ 
വിവരിക്കുന്നതു നോക്കുക: 


ആത്മോപദേശശതകം 701 





ഏവമാത്മാരണാഈ ധ്യാന- 

മഥനേ സതതംഷ്യതേ 

ഉദിത്ാവഗതിജ്വാലാ 

സര്‍വജ്ഞാനേന്ധനംദഹേത്‌. ആത്മ. ബോ. 42 


“ഇപ്രകാരം മനസ്സാകുന്ന അരണിയില്‍ ധ്യാനമാകുന്ന കടച്ചില്‍ നിരന്ത 
മനുഷ്ഠിച്ചാല്‍ ജ്ഞാനാഗ്നിജ്വാല ഉദയം ചെയ്യും. അത്‌ അജ്ഞാനേന്ധനത്തെ 
മുഴുവന്‍ എരിച്ചു ഭസ്മമാക്കുകയും ചെയ്യും.” 


അരുണേനേവ ബോഗേന 

പുരീവാ സന്തമസേഹ്യതേ 

തത ആവിര്‍ഭവേദാത്മാ 

സ്വയമേവാംശുമാനിവ ആത്മ. ബോ. 43 


“സുര്യോദയത്തിനു മുന്‍പു അരുണവപ്രഭ ദൃശ്യമാകുന്നു. അതുപോലെ 
പരമാത്മസൂര്യന്റെ ഉദയത്തിനു മുന്‍പായി ഉള്ളില്‍ ഇരുട്ടിനെ പാടെ പുറംത 
ള്ളുന്ന പ്രകാശം ആവിര്‍ഭവിക്കുന്നു. ഇരുട്ടു മുഴുവന്‍ അകന്നുകഴിഞ്ഞാല്‍ 
സ്വയം സൂര്യനെന്നപോലെ ആത്മാവു തെളിഞ്ഞു പ്രകാശിക്കാനും ഇടവ 
രുന്നു.” വാസ്തവത്തില്‍ ആത്മാവു സദാ സ്വസ്വരൂപമായിത്തന്നെ വര്‍ത്തിച്ചി 
രുന്നു. കഴുത്തില്‍ കിടക്കുന്ന മാല മറവികൊണ്ടു കാണാനില്ലെന്നു തോന്നു 
ന്നതുപോലെ സ്വരൂപവിസ്മരണരുപമായ അവിദ്യകൊണ്ടു മറയ്ക്കപ്പെട്ടിരുന്നു; 
അത്രേയുള്ളു. ജ്ഞാനാഗ്നിയുടെ ഉദയത്തോടെ ആ മറ മാറി ആത്മാവു തെളി 
യുന്നു. തുടര്‍ന്ന്‌ സര്‍വത്ര ആത്മാവു മാത്രം അനുഭവപ്പെടുകയും ചെയ്യുന്നു. 
ജ്ഞാനോദയത്തോടെ സര്‍വ്രത ഇടതിങ്ങി അനുഭവപ്പെടുന്ന പരമാത്മസ്ഥി 
തിയാണ്‌ “പരമചിദംബരം' ആ ചിദംബരത്തെ കാട്ടിത്തരുന്ന വിവേകമാണ്‌ 
“ചിദംബരമാര്‍ന്ന ഭാനുമാന്‍”. 


ഇങ്ങനെ ഉദയം ചെയ്യുന്ന ആത്മാവിന്റെ സ്വരുപമെന്ത്‌? എരിഞ്ഞു ഭസ്മ 
മാകുന്ന ജഡദൃശ്യങ്ങളുടെ സ്വരുപമെന്ത്‌? അടുത്ത പദ്യം നോക്കുക. 


83. ഉടയുമിരിക്കുമുദിക്കുമൊന്നു മാറി- 
ത്തുടരുമിതിങ്ങുടലിന്‍സ്വഭാവമാകും 
മുടിയിലിരുന്നറിയുന്നു മൂന്നുമാത്മാ- 
വിടരറുമൊന്നിതു നിര്‍വികാരമാകും. 


ഉടയും - ഛിന്നഭിന്നമായി നശിക്കും; ഇരിക്കും - കുറച്ചുനാള്‍ ഉള്ള 
തായി തോന്നും; ഉദിക്കും - ഉണ്ടായിവരും; ഒന്നു മാറിത്തുടരും - ഒരു രൂപം 
മാറി മറ്റൊരു രുപം പ്രത്യക്ഷപ്പെടും; ഇത്‌ - ഈ വിധമായ ജന്മസ്ഥിതിനാശ 
പരിണാമം; ഉടലിന്‍ സ്വഭാവമാകും - ജഡദൃശ്യങ്ങളുടെ നിയമേനയുള്ള സ്വഭാ 
വമാണ്‌; ആത്മാ - എന്നാല്‍ ബോധസ്വരുപമായ ആത്മാവ്‌; മുന്നും - ജഡ 
ത്തിന്റെ ജന്മസ്ഥിതി നാശരുപത്തിലുള്ള മുന്നുതരം വികാരവും; മുടിയിലി 
രുന്നു - ജഡദൃശ്യങ്ങള്‍ക്കുപരി വര്‍ത്തിച്ച; അറിയുന്നു - സദാ അറിഞ്ഞു 
കൊണ്ടിരിക്കുന്നു; ഇത്‌ - ഈ ആത്മാവ്‌; ഇടരറുമൊന്ന്‌ - ജന്മസ്ഥിതി നാശ 


702 ശ്രീനാരായണ ഗുരുദ്ദവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





പരിണാമങ്ങളൊന്നുമില്ലാത്ത നിത്യ നിശ്വലവസ്തുവാണ്‌; നിര്‍വികാരമാകും 
- അതിനൊരിക്കലും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. 
ഛിന്നഭിന്നമായി നശിക്കും. കുറച്ചുനാള്‍ ഉള്ളതായി തോന്നും; 

ഉണ്ടായിവരും. ഒരു രൂപം മാറി മറ്റൊരു രൂപം പ്രത്യക്ഷപ്പെടും ഈ വിധമായ 
ജന്മസ്ഥിതിനാശപരിണാമം ജഡദൃശ്യങ്ങളുടെ നിയമേനയുള്ള സ്വഭാവ 
മാണ്‌. എന്നാല്‍ ബോധസ്വരൂപമായ ആത്മാവ്‌ ജഡത്തിന്റെ ജന്മ 
സ്ഥിതിനാശരൂപത്തിലുള്ള മൂന്നുതരം വികാരവും ജഡദൃശ്യങ്ങള്‍ക്കുപരി 
വര്‍ത്തിച്ച്‌ അറിയുന്നു. ജന്മസ്ഥിതി നാശപരിണാമങ്ങളൊന്നുമില്ലാത്ത നിത്യ 
നിശ്വലവസ്തുവാണ്‌ ആത്മാവ്‌. അതിന്‌ ഒരിക്കലും ഒരു മാറ്റവും സംഭവി 
ക്കുന്നില്ല. 


നിര്‍വികാരരൂപം 


ഒരു മാറ്റവുമില്ലാത്ത അഖണ്ഡബോധം, സദാ മാറിക്കൊണ്ടിരിക്കുന്ന 
ജഡരൂപങ്ങള്‍ ഇതു രണ്ടും ചേര്‍ന്നതാണു പ്രപഞ്ചം. ജന്മസ്ഥിതിനാശങ്ങ 
ളാണു ജഡത്തിന്റെ മാറ്റങ്ങള്‍. ഇവയൊന്നും സ്പര്‍ശിക്കാത്ത നിര്‍വികാരരു 
പമാണ്‌ ബോധം അഥവാ ആത്മാവ്‌. നിര്‍വികാരമായ ആത്മാവില്‍നിന്നും 
നേരിട്ടുണ്ടായവയാണു നിരന്തര വികാരപരിണാമങ്ങളോടുകൂടിയ ജഡങ്ങ 
ളെന്നു പറക വയ്യ. നിര്‍വികാരത്തില്‍ നിന്നു നേരിട്ടു വികാരം സാധ്യമല്ലല്ലോ? 
അതുകൊണ്ടാണു ബോധത്തില്‍ വെറുതേ ഉണ്ടെന്നു തോന്നുന്നവയാണു 
ജഡദൃശ്യങ്ങളെന്നു തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്‌. എങ്കിലും ബോധത്തിന്റെ 
സാന്നിധ്യം കൂടാതെ ഒരു ജഡദൃശ്യവും പ്രകാശിക്കുന്നതല്ല. അതുകൊ 
ണ്ടാണ്‌ “മുടിയിലിരുന്നറിയുന്നു മൂന്നുമാത്മാവ്‌' എന്നു പറഞ്ഞിരിക്കുന്നത്‌, 
ഒരു വണ്ടിച്രകത്തിന്റെ മധ്യത്തിലുള്ള നാഭിയില്‍ ആരക്കാലുകള്‍ ഘടിപ്പിച്ചി 
രിക്കുന്നതുപോലെയാണു കേന്ദ്രമായ ആത്മസത്തയില്‍ സകല പ്രപഞ്ചഘ 
ടകങ്ങളും പ്രതിഭാസിക്കുന്നത്‌ എന്നാണുപനിഷത്തുകള്‍ പറയുന്നത്‌. സുര്യ 
നില്‍നിന്നും എല്ലാ വശത്തേക്കും കിരണങ്ങള്‍ പുറപ്പെടുന്നു. ഈ കിര 
ണങ്ങള്‍ക്കെല്ലാം കേന്ദ്രമായി നില്‍ക്കുന്നതു സൂര്യനാണ്‌. സൂര്യനെ അറിയു 
ന്നവര്‍ക്കു സൂര്യനും കിരണങ്ങള്‍ക്കും ഭിന്നതയുണ്ടെന്നും തോന്നുന്നില്ല. 
അതുപോലെ കേന്ദ്രമായ ആത്മസൂര്യനില്‍ പ്രതിഭാസിക്കുന്ന കിരണങ്ങ 
ളാണു സകല പ്രപഞ്ചദൃശ്യങ്ങളും. ആത്മാവിനെ അറിയുന്നവര്‍ക്ക്‌ ഈ കിര 
ണങ്ങള്‍ ഒരിക്കലും ഭിന്നങ്ങളാണെന്നു തോന്നുന്നുമില്ല. വണ്ടിച്രകത്തി 
ന്റെയും സൂര്യന്റെയും ദൃഷ്ടാന്തങ്ങള്‍ ആത്മാവിനും പ്രപഞ്ചദൃശ്യങ്ങള്‍ക്കു 
മുള്ള ബന്ധവും അഭേദവും കാണിക്കാന്‍ വേണ്ടി മാത്രമാണെന്നോര്‍ക്കേണ്ട 
താണ്‌. ജഡദൃശ്യങ്ങള്‍ രജ്ജു സര്‍പ്പത്തെപ്പോലെ വെറും തോന്നലുകള്‍ മാത്ര 
മാണെന്നുള്ളതാണു സത്യം. അടുത്ത പദ്യം അക്കാര്യം സ്പഷ്ടമാക്കു 
ന്നുണ്ട്‌: 

ആത്മസൂര്യന്റെ കിരണങ്ങളാണു പ്രപഞ്ചദൃശ്യങ്ങളെങ്കില്‍ അവ ഉണ്ടാ 
കുന്നതായും നശിക്കുന്നതായും കാണപ്പെടുന്നുണ്ടല്ലോ. ഇതെങ്ങനെ സംഭ 
വിക്കുന്നു. ഈ സംശയത്തിനു സമാധാനം അറിയുക. 


ആത്മോപദേശശതകം 703 


84. അറിവതിനാലവനീവികാരമുണ്ടെ- 
ന്നരുളുമിതോര്‍ക്കിലസത്യമുള്ളതുര്‍വീ; 
നിരവധിയായ്‌ നിലയറ്റു നില്പതെല്ലാ- 
മറിവിലെഴും പ്രകൃതിസ്വരൂപമാകും. 
അറിവതിനാല്‍ - വേര്‍തിരിച്ചുണ്ടെന്നറിയുന്നതുകൊണ്ട്‌; അവനീവികാ 
രമുണ്ടെന്നരുളും - ഭൂമിയുടെ വികാരങ്ങളായ പലതും ഉള്ളതായി നാം പറ 
യുന്നു; ഇത്‌ - ഈ പറച്ചില്‍; ഓര്‍ക്കില്‍ - ആലോചിച്ചാല്‍; അസത്യം - കള്ള 
മാണെന്നു തെളിയും; ഉള്ളതുര്‍വീ - വാസ്തവത്തില്‍ ഉള്ളതു ഭൂമിമാത്രം; 
നിരവധിയായ്‌ - അതുപോലെ എണ്ണമറ്റു; നിലയറ്റു നില്പതെല്ലാം - സദാ 
ചലിച്ചു പരിണമിച്ചുകൊണ്ടിരിക്കുന്നതായിക്കാണപ്പെടുന്ന എല്ലാ പ്രപഞ്ചദ്യ 
ശ്യങ്ങളും; അറിവിലെഴും - ബോധത്തില്‍ ഉണ്ടെന്നു തോന്നുന്ന; പ്രകൃതിസ്വ 
രൂപമാകും - ശക്തിയുടെ പ്രകടരുപങ്ങള്‍ മാത്രമാണ്‌. 
വേര്‍തിരിച്ചുണ്ടെന്നറിയുന്നതുകൊണ്ട്‌ ഭൂമിയുടെ വികാരങ്ങളായ പലതും 
ഉള്ളതായി നാം പറയുന്നു. ഈ പറച്ചില്‍ ആലോചിച്ചാല്‍ കള്ളമാണെന്നു 
തെളിയും. വാസ്തവത്തില്‍ ഉള്ളതു ഭൂമിമാത്രം. അതുപോലെ എണ്ണ മറ്റു 
സദാ ചലിച്ചു പരിണമിച്ചുകൊണ്ടിരിക്കുന്നതായി കാണപ്പെടുന്ന എല്ലാ ്രപ 
ഞ്ചദൃശ്യങ്ങളും ബോധത്തില്‍ ഉണ്ടെന്നുതോന്നുന്ന ശക്തിയുടെ പ്രകടരുപ 
ങ്ങള്‍ മാത്രമാണ്‌. 


പ്രകൃതിസ്വരൂപമാകും 


നാം സങ്കല്പിച്ചുണ്ടെന്നറിയുന്നതുകൊണ്ട്‌ ഭൂമിക്കു പല വികാരങ്ങള്‍ 
ഉള്ളതായി തോന്നുന്നു. ഭൂമിയില്‍ നിരവധി ചെടികളും വൃക്ഷങ്ങളുമുണ്ടാകു 
ന്നു. അതുപോലെ മണ്ണുകൊണ്ടു കുടം, കലം തുടങ്ങിയ നിരവധി പാത്ര 
ങ്ങള്‍ നിര്‍മിക്കുന്നു. വൃക്ഷങ്ങളും ചെടികളും പാര്രങ്ങളു മെല്ലാം 
മണ്ണില്‍നിന്നും ഭിന്നങ്ങളാണെന്നു നാം സങ്കല്പിച്ചു കാണുന്നു. അതുകൊണ്ടു 
ഭിന്നങ്ങളാണെന്നു തോന്നുന്നുവെന്നേയുള്ളൂ. അവയെ മണ്ണില്‍നിന്നും ഭിന്ന 
ങ്ങളെന്നു തോന്നിക്കുന്ന നാമരുപങ്ങള്‍ തല്‍ക്കാലത്തേക്കുമാത്രം ഉണ്ടെന്നു 
തോന്നുന്ന വെറും കാഴ്ചകളാണ്‌. നാമരുപങ്ങള്‍ ഒരിക്കലും ഒരിടത്തും പുതിയ 
വസ്തുവിനെ സൃഷ്ടിക്കുന്നില്ല. അവയിലൊക്കെ സത്യമായുള്ളതു മണ്ണുമാ 
ത്രം. ആലോചിക്കുന്ന ആര്‍ക്കും ഇതു ബോധ്യപ്പെടും. ചിന്തിക്കാന്‍ കഴിയാത്ത 
മന്ദബുദ്ധിക്കു പലതുണ്ടെന്നു തോന്നും. അതുപോലെ അറിവിലുണ്ടാകുന്ന 
നാമരൂപങ്ങള്‍ മാത്രമാണ്‌ എല്ലാ പ്രപഞ്ചഘടകങ്ങളുമെന്നു യുക്തിക്കു 
ബോധ്യപ്പെടാന്‍ ഒരു വിഷമവുമില്ല. വേദാന്തികളാണെങ്കില്‍ ഇക്കാര്യം സാക്ഷാ 
ത്കരിച്ചു സ്വാനുഭവപ്പെടുത്തുകയും ചെയ്യുന്നു. 

എങ്കിലും ഈ കാണപ്പെടുന്ന പ്രപഞ്ചദൃശ്യങ്ങളെ എങ്ങനെയാണു 
തീരെയില്ലാത്തവയെന്നു തള്ളിക്കളയുന്നത്‌? ലോകത്തെ ഈശ്വരന്റെ നിഴല്‍ 
എന്നെങ്കിലും പറയാമോ? നിഴലിന്റെ സ്ഥിതിപോലും പ്രപഞ്ചത്തിനില്ലെ 
ന്നാണു സത്യം കണ്ട വേദാന്തിക്കു വെളിപ്പെടുന്നത്‌. എണ്‍പത്തഞ്ചാം പദ്യം 
നോക്കുക: 


704 ശ്രീനാരായണ ഗുരുദേവക്യത/കശി സമ്വധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 








85. നിഴലൊരുബിംബമപേക്ഷിയാതെ നില്പീ- 
ലെഴുമുലകെങ്ങുമബിമ്ബമാകയാലേ 
നിഴലുമതില്ലിതു നേരുമല്ല വിദ്വാ- 
നെഴുതിയിടുംഫണിപോലെ കാണുമെല്ലാം. 
നിഴല്‍ - പ്രപഞ്ചം സത്യത്തിലെ നിഴലാണ്‌ എന്നു കരുതാമെന്നു 
വച്ചാല്‍; ബിംബമപേക്ഷിയാതെ - വ്യക്തമായ ഒരു ബിംബത്തെ ആശ്രയി 
ക്കാതെ; നില്പീല - പ്രതിബിംബം നില്‍ക്കുകയില്ല; എങ്ങും - എവിടെയും; 
എഴുമുലക്‌ - ഉണ്ടായി നശിക്കുന്നതായിക്കാണപ്പെടുന്ന ലോകം; ആകയാലേ 
- ഉണ്ടായിനശിക്കുന്നതു കൊണ്ടു തന്നെ; അബിംബം - ബിംബരുപമായ ഒരു 
വസ്തുവാണെന്നും കരുതുക വയ്യ; ഇത്‌ അതുകൊണ്ടി പ്രപഞ്ചം; നിഴലുമത 
ല്ല - ഒരു ബിംബത്തിന്റെ നിഴലുമല്ല; നേരുമല്ല - യഥാര്‍ഥത്തില്‍ ഉള്ളതുമല്ല; 
വിദ്വാന്‍ - ബ്രഹ്മനിഷ്ഠനാകട്ടെ; എഴുതിയിടും - ചിത്രത്തില്‍ ആലേഖനം 
ചെയ്തിരിക്കുന്ന; ഫണിപോലെ - സര്‍പ്പത്തെപ്പോലെ; എല്ലാം കാണും - 
പ്രപഞ്ചദൃശ്യങ്ങളെയെല്ലാം വസ്തുസത്തയില്ലാത്ത കാഴ്ചകളായി മാത്രം 
കാണുന്നു. 
പ്രപഞ്ചം സത്ൃത്തിലെ നിഴലാണെന്നു കരുതാമെന്നു വെച്ചാല്‍ വ്യക്ത 
മായൊരു ബിംബത്തെ ആശ്രയിക്കാതെ പ്രതിബിംബം നില്‍ക്കുകയില്ല. എവി 
ടെയുമുണ്ടായി നശിക്കുന്നതായി കാണപ്പെടുന്ന ഈ ലോകം ഉണ്ടായി നശി 
ക്കുന്നതുകൊണ്ട്‌ തന്നെ ബിംബരുപമായ ഒരു സത്യവസ്തുവാണെന്ന്‌ 
കരുതുക വയ്യ. അതുകൊണ്ട്‌ ഈ പ്രപഞ്ചം ബിംബത്തിന്റെ നിഴലുമല്ല 
യാഥാര്‍ഥ്യത്തില്‍ ഉള്ളതുമല്ല. ബ്രഹ്മനിഷ്ഠനാകട്ടെ ചിത്രത്തില്‍ ആലേഖനം 
ചെയ്തിരിക്കുന്ന സര്‍പ്പത്തെപ്പോലെ പ്രപഞ്ചദൃശ്യങ്ങളെയെല്ലാം വസ്തുസ 
ത്തയില്ലാത്ത കാഴ്ചകളായി മാത്രം കാണുന്നു. 


നിഴലുമതല്ലിതുനേരുമല്ല 

ഈശ്വരനും പ്രപഞ്ചവും ബിംബവും പ്രതിബിംബവും പോലെയാ 
ണെന്നു പറയാമോ? ഏതെങ്കിലും വസ്തുവിന്റെ പ്രതിബിംബമോ നിഴലോ 
ഉണ്ടാകണമെങ്കില്‍ വ്യക്തമായ ചില നിയമങ്ങള്‍ ഉണ്ട്‌. ബിംബമായ വസ്തു, 
നിഴല്‍ പതിയാനുള്ള സ്ഥലം, നിഴലിങ്ങനെ മുന്നു ഘടകങ്ങളോടു കൂടിയാണ്‌ 
ബിംബ്രപതിബിംബഭാവമുളവാകുക. ബിംബത്തില്‍ത്തന്നെ നിഴല്‍ പതിയുക 
സാധ്യമല്ല. മുഖത്തിന്റെ പ്രതിബിംബം കണ്ണാടിയില്‍ പതിഞ്ഞാല്‍ മുഖം 
ബിംബം, കണ്ണാടി മുഖത്തിന്റെ പ്രതിബിംബം, പതിയുന്ന സ്ഥലം, കണ്ണാടി 
യില്‍ കാണുന്ന മുഖം പ്രതിബിംബം. ഇവിടെ മുഖത്തിന്റെ പ്രതിബിംബം 
മുഖത്തില്‍ത്തന്നെ പതിയാന്‍ പറ്റുകയില്ലല്ലോ. അതുപോലെ ഈശ്വരന്റെ 
നിഴലോ പ്രതിബിംബമോ ആണു ലോകമെന്നു പറഞ്ഞാല്‍ അതെവിടെയാണ്‌ 
പതിയുന്നത്‌? ഈശ്വരന്റെ നിഴല്‍ ഈശ്വരനില്‍ത്തന്നെ പതിക്കുക വയ്യ. ഈശ്വ 
രനും പ്രപഞ്ചവുമല്ലാത്ത മുന്നാമതൊന്നു കാണുന്നുമില്ല. എന്നാല്‍ പ്രപ 
ഞ്ചത്തെ ബിംബമായി, യഥാര്‍ഥവസ്തുവായിത്തന്നെ കണക്കാക്കാമോ? 
നിഴല്‍പോലെ ഏതില്‍നിന്നോ ഉണ്ടായി മറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ 


ആത്മോപദേശശതകം 705 








എങ്ങനെ ബിംബമെന്നു പറയും. ഉണ്ടാവുകയും മറയുകയും ചെയ്യുന്ന 
തൊന്നും യഥാര്‍ഥമാവാന്‍ തരമില്ല; തോന്നല്‍ മാത്രം ആദിയില്‍ ഇല്ലാതിരു 
ന്നതും അന്തത്തില്‍ ഇല്ലാതാവുന്നതും ഇടയ്ക്കുള്ളതുപോലെ തോന്നിയാലും 
ഉള്ളതാവാന്‍ തരമില്ല. എന്നു പറഞ്ഞാല്‍ ഉണ്ടാവുക മറയുക എന്നുള്ളതു 
പോലും തോന്നലാണെന്നര്‍ഥം. വാസ്തവത്തില്‍ ഒന്നും തന്നെ ഉണ്ടാവുകയും 
മറയുകയും ചെയ്യുന്നില്ല. സത്യദര്‍ശി പ്രപഞ്ചത്തെ ചിത്രസര്‍പ്പം പോലെ 
കാണുന്നു. ചിത്രത്തിലെ സര്‍പ്പം വസ്തുവല്ല. അതുണ്ടാകുന്നുമില്ല; മറയു 
ന്നുമില്ല; കടലാസില്‍ ചായം സര്‍പ്പത്തിന്റെ തോന്നലുളവാക്കി; അത്രേയുള്ളൂ. 
ചായം മാച്ചാല്‍ സര്‍പ്പം ഇല്ലാതാകും. ഇതുപോലെ ആത്മാവാകുന്ന കടലാ 
സില്‍ സങ്കല്പമാകുന്ന ചായം മാച്ചുകളഞ്ഞാല്‍ ്രപഞ്ചസര്‍പ്പം ഇല്ലാതാകും. 
സര്‍പ്പമാണെന്ന തോന്നലുളവായാല്‍ ചായം ഭയമുളവാക്കും. ചായമാണെന്ന 
റിഞ്ഞാല്‍ ഭയം തീരും. പ്രപഞ്ചം സത്യമാണെന്നു തോന്നിയാല്‍ ഭയമുളവാ 
കും. ആത്മാവിലെ വെറും സങ്കല്പമാണെന്നറിഞ്ഞാല്‍ സങ്കല്പമൊഴിച്ചു 
മാറ്റി ആത്മസ്വരൂപം കണ്ടു നിര്‍ഭയത കൈവരിക്കാം. ബ്രഹ്മസാക്ഷാത്കാരം 
നേടിയയാള്‍ വ്യവഹാരദശയില്‍ പ്രപഞ്ചം കാണുന്നുണ്ടെങ്കില്‍പോലും ചിത്ര 
സര്‍പ്പംപോലെ മാത്രമേ കരുതുന്നുള്ളു. പ്രപഞ്ചത്തെ ചിത്രസര്‍പ്പം പോലെ 
കണ്ടുണ്ടായ നിര്‍ഭയതയുടെ ആഴം അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണു ഗുരു 
ദേവന്‍ ഈ ഉപമ പ്രയോഗിച്ചിരിക്കുന്നതെന്നോര്‍ക്കേണ്ടതാണ്‌. 


ബാഹ്യമായ വിശകലനത്തില്‍ പ്രപഞ്ചം രണ്ടേ രണ്ടു പദാര്‍ഥങ്ങളായി 
വേര്‍തിരിയുന്നു. ഈ രണ്ടു പദാര്‍ഥങ്ങളാണു ദൃക്കും ദൃശ്യവും അഥവാ 
കാണുന്നവനും കാണപ്പെടുന്നതും അഥവാ ബോധവും ജഡവും. കാണപ്പെ 
ടുന്ന ജഡദൃശ്യങ്ങള്‍ പരസ്പര ഭിന്നങ്ങളായതുകൊണ്ടും കാണുന്ന ദൃക്ക്‌ 
കാണാന്‍ വിസമ്മതിച്ചാല്‍ ഇല്ലാതായി മറയുന്നതുകൊണ്ടും മായാനിര്‍മിത 
ങ്ങള്‍ മാത്രമാണ്‌. കാണുന്നബോധം മാറ്റമില്ലാതെ തുടരുന്നതുകൊണ്ട്‌ 
അതത്രേ സത്യം. (ദൃക്ക്ദൃശ്യ വിവേകം കൂടുതലറിയാന്‍ ഗുരുദേവന്റെ “ദര്‍ശ 
നമാല'യിലെ “‘ഭാനദര്‍ശനം” വായിക്കുക) എണ്‍പത്താറാം പദ്യം ഇക്കാര്യം 
വെളിപ്പെടുത്തുന്നു. 


86. തനുമുതലായതു സര്‍വമൊന്നിലൊന്നി- 
ല്ലന്ൃതവുമായതിനാലെയന്യഭാഗം 
അനുദിനമസ്തമിയാതിരിക്കയാലേ 
പുനരൃതരൂപവുമായ്പ്പൊലിഞ്ഞിടുന്നു. 

തനുമുതലായതു സര്‍വം - ശരീരം മുതലായ ജഡദൃശ്യങ്ങള്‍ എല്ലാം; 
ഒന്നിലൊന്നില്ല - ഒന്നില്‍ മറ്റൊന്നില്ലാത്ത പരസ്പരഭിന്നങ്ങളായ അല്പ്രപ 
തിഭാസങ്ങളാണ്‌; ആയതിനാലേ - അതുകൊണ്ടു തന്നെ അവ; അനൃതവും 
- അസത്യമെന്നു തെളിയുന്നു; അന്യഭാഗം - ഈ ദൃശ്യങ്ങളെ കണ്ടനുഭവി 
ക്കുന്ന ദൃക്ക്‌; അനുദിനം - എന്നും; അസ്തമിയാതിരിക്കയാലേ - ഒരു മാറ്റവു 
മില്ലാതെ തുടരുന്നതുകൊണ്ട്‌; പുനര്‍ - പിന്നെ; ജതരുപവുമായ്‌ - സത്യസ്വ 
രുപമെന്നും; പൊലിഞ്ഞിടുന്നു - സ്പഷ്ടമായി തെളിയാനിടവരുന്നു. 


74-2003 45 


706 ശ്രീനാരായണ ഗുരുദേവഷ്യതികശി സമ്മുര്ണഡ്യാഖ്യാനം - ഭാഗം 7 


ശരീരം മുതലായ ജഡദൃശ്യങ്ങള്‍ എല്ലാം ഒന്നില്‍ മറ്റൊന്നില്ലാത്ത പര 
സ്പരഭിന്നങ്ങളായ അല്പ പ്രതിഭാസങ്ങളാണ്‌. അതുകൊണ്ടുതന്നെ അവ 
അസത്യമെന്നു തെളിയുന്നു. ഈ ദൃശ്യങ്ങളെ കണ്ടനുഭവിക്കുന്ന ദൃക്ക്‌ എന്നും 
ഒരു മാറ്റവുമില്ലാതെ തുടരുന്നതുകൊണ്ട്‌ സത്യസ്വരുപമെന്നും സ്പഷ്ടമായി 
തെളിയുന്നു. 


ഭൃതരൂപവുമായ്‌ പൊലിഞ്ഞീടുന്നു 


“പൊലിയുക്‌ എന്ന പദത്തിന്‌ അസ്തമിക്കുന്നുവെന്നും ഏകീഭവിച്ചു 
്രകാശിക്കുന്നുവെന്നും അര്‍ഥമുണ്ട്‌. ‘ദീപം പൊലിഞ്ഞു” എന്നിടത്ത്‌ അണ 
ഞ്ഞുവെന്നര്‍ഥം. “നെല്ലു പൊലിഞ്ഞിട്ടുണ്ട്‌ എന്നിടത്ത്‌ ധാരാളമുണ്ടായിട്ടു 
ണ്ടെന്നര്‍ഥം. പ്രസ്തുത പദ്യത്തില്‍ പൊലിഞ്ഞിടുന്നു എന്ന പദം ഈ 
രണ്ടര്‍ഥവും ഉള്‍ക്കൊള്ളുന്നു. അസത്യജഡം “അനൃതവുമായ്‌ പൊലിഞ്ഞീ 
ടുന്നു” എന്നു പറഞ്ഞാല്‍ സത്യത്തോടടുക്കുന്തോറും ജഡദൃശ്യങ്ങള്‍ സ്വയം 
അസത്യങ്ങളാണെന്നു തെളിയിച്ചുകൊണ്ട്‌ അസ്തമിക്കുന്നു എന്നു 
താല്‍പ്പര്യം. “ടൃതരൂപവുമായ്‌ പൊലിഞ്ഞിടുന്നു' എന്നു പറഞ്ഞാല്‍ ജഡദ്യ 
ശ്യങ്ങള്‍ മാഞ്ഞുമറയുന്നതോടെ ദൃക്കായ ബോധം അഖണ്ഡരൂപം 
കൈക്കൊണ്ട്‌ അദ്വയമായി പ്രകാശിക്കാനിട വരുന്നു എന്നു താല്‍പ്പര്യം. ദൃക്ദ്ൃ 
ശ്യവിവേകം അത്ഭുതകരമാംവണ്ണം സത്യം കാട്ടിത്തരാന്‍ കഴിയുന്ന ഒരു പ്രി 
യയാണ്‌. ഉപരിതലം മുതല്‍ അനുഭവങ്ങളെ ദൃശ്യങ്ങളായി വേര്‍തിരിക്കുക. 
അങ്ങനെ ഉള്ളിലുള്ളിലേക്ക്‌ ചെന്ന്‌ അവസാനത്തെ ദൃക്കിനെ കണ്ടുപിടിക്കു 
ക. ആ ദൃക്കു മാത്രമാണു സത്യമെന്നതോടെ തെളിയും. ജഡരൂപമായ ദൃശ്യം 
ആത്മാവല്ല. ബോധരൂപമായ ദൃക്കാണാത്മാവ്‌. ഈ ആത്മാനാത്മാവിവേകം 
വിവരിക്കാനാണ്‌ വേദാന്ത്രഗന്ഥങ്ങളെല്ലാം രചിച്ചിട്ടുള്ളത്‌. കണ്ണ്‌ രൂപം കാണു 
മ്പോള്‍ കണ്ണു ദൃക്കും രൂപം ദൃശ്യവുമാണ്‌. എന്നാല്‍ മനസ്സു കണ്ണിനെ അറി 
യുമ്പോള്‍ മനസ്സു ദൃക്കും കണ്ണു ദൃശ്യവുമായി മാറുന്നു. ഇനിയും മനഃസങ്ക 
ല്പങ്ങളെ ബോധം പ്രകാശിപ്പിക്കുമ്പോള്‍ ബോധം ദൃക്കും സങ്കല്പങ്ങള്‍ 
ദൃശ്യങ്ങളുമായിത്തീരുന്നു. ദൃക്ദൃശ്യഭേദം ഇവിടെ അവസാനിക്കുന്നു. ബോധ 
മാകട്ടെ മറ്റൊന്നിനും ദൃശ്യമല്ല. മറ്റൊന്നിനു ദൃശ്യമായിത്തീരാത്തതുകൊണ്ടു 
ബോധം സ്വയം പ്രകാശിച്ചു നില്‍ക്കുന്ന സത്യമാണെന്നറിയേണ്ടതാണ്‌. ദൃക്ദ്യ 
ശ്യവിവേകത്തില്‍ മറ്റൊരു പ്രത്യേകതകൂടി ശ്രദ്ധിക്കാനുണ്ട്‌. ദൃശ്യഭേദങ്ങ 
ളെല്ലാം ദൃക്കില്‍ ഒടുങ്ങുന്നതായിക്കാണുന്നു. രൂപഭേദങ്ങളെല്ലാം കണ്ണില്‍ ഏകീ 
ഭവിക്കുന്നു. ശബ്ദഭേദങ്ങളെല്ലാം ചെവിയില്‍ ഏകീഭവിക്കുന്നു. അതുപോലെ 
മറ്റിന്ദ്രിയങ്ങളുടെ കാര്യവും നോക്കിക്കാണുക. ഇനിയും അപ്പുറത്തേക്കു കട 
ന്നാല്‍ ഇന്ദ്രിയഭേദങ്ങളെല്ലാം മനസ്സില്‍ ഏകീഭവിക്കുന്നതായിക്കാണുന്നു. 
അങ്ങനെ മനസ്സിന്റെ സങ്കല്പഭേദങ്ങളെല്ലാം ബോധത്തില്‍ ഏകീഭവിക്കുന്ന 
തായി കാണേണ്ടതാണ്‌. അപ്പോള്‍ എല്ലാ ദൃശ്യഭേദങ്ങളെയും തന്നില്‍ ഏകീ 
ഭവിപ്പിച്ചു സ്വയം പ്രകാശിച്ചുനില്‍ക്കുന്ന നിത്യസത്യമാണു ബോധമെന്നു 
കാണാന്‍ വിഷമമില്ലല്ലോ. “ദൃക്ദൃശ്യവിവേകം” എന്ന വേദാന്തകൃതിയില്‍ 
പ്രഖ്യാപിച്ചിരിക്കുന്നതു നോക്കുക: 


ആത്മോപദേശശതകം 707 





നോദേതിനാസ്തമേത്യേഷാ 
ന വൃദ്ധിം യാത? ന ക്ഷയം 
സ്വയംവിഭാത്യഥാന്യാന? 
ഭാസയേത്സാധനംവിനാ. 
ദൃക്ദ്യശ്യ - 6 


'ചിദ്രുപമായ ഈ ദ്ൃക്ക്‌ ഉദിക്കുന്നില്ല; അസ്തമിക്കുന്നില്ല, വര്‍ധിക്കു 
കയോ ക്ഷയിക്കുകയോ ചെയ്യുന്നില്ല. സദാ സ്വയം പ്രകാശിച്ചുനില്‍ക്കുന്നു. 
നിരപേക്ഷമായി മറ്റെല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു.” ശ്രീശങ്ക 
രഭഗവത്പാദര്‍ ബ്രഹ്മജ്ഞാനാവലിമാല എന്ന കൃതിയില്‍ ഇങ്ങനെ പ്രഖ്യാ 
പിച്ചിരിക്കുന്നു:- 


ദ്യക്ദ്യശ്യയദ്യപദാര്‍ഥയസ്തഃ 
പരസ്പരവിലക്ഷണാ 
ദൃക്രബ്വഹ്മ ദൃശ്യം മായേതി 
സര്‍വവേദാന്തഡിണ്ഡിമഃ 
ബ്രഹ്മ ജ്ഞാ. 17 


“ദൃക്കെന്നും ദൃശ്യമെന്നും രണ്ടേയുള്ളൂു പദാര്‍ഥങ്ങള്‍. ഇവ വെളിച്ചവും 
ഇരുട്ടും പോലെ പരസ്പരവിരുദ്ധങ്ങളാണ്‌. ഇവയില്‍ ദ്ൃക്ക്‌ ബ്രഹ്മം; ദൃശ്യം 
മായയും. ഇതാണ്‌ വേദാന്തത്തിന്റെ പെരുമ്പറഘോഷം.” പദ്യത്തില്‍ ഗുരുദേ 
വന്‍ “അനുദിനമസ്തമിയാതിരിക്കുന്ന ജതരുപ്‌'മെന്നു പ്രഖ്യാപിച്ചിരിക്കുന്നത്‌ 
ഈ ദൃക്കിനെത്തന്നെയാണ്‌. 


ദൃശ്യരൂപങ്ങളെല്ലാം മായയാണെങ്കില്‍ ഈ മായയുടെ സ്വരൂപമെന്ത്‌? 
അടുത്ത പദ്യം വായിക്കുക: 


87. തനിയെയിതൊക്കെയുമുണ്ടു തമ്മിലോരോ- 
രിനമിതരങ്ങളിലില്ലയിപ്രകാരം 
തനുമുതലായതു സത്തുമല്ലയോര്‍ത്താ- 
ലനൃതവുമല്ലതവാച്യമായിടുന്നു. 
തനിയെയിതൊക്കെയുമുണ്ട്‌ - പ്രപഞ്ചദൃശ്യങ്ങളെ ഓരോന്നോരോ 
ന്നായി എടുത്തുനോക്കുമ്പോള്‍ അവ ഉള്ളതായി തോന്നുന്നു; തമ്മിലോ 
രോ-രിനമിതരങ്ങളിലില്ല - എന്നാല്‍ ഒന്നു മറ്റൊന്നിലുണ്ടോ എന്നു നോക്കി 
യാല്‍ സ്പഷ്ടമായും ഇല്ലെന്നു തെളിയുന്നു; തനുമുതലായതു സത്തുമല്ല - 
ഇങ്ങനെ നോക്കുമ്പോള്‍ ദേഹം മുതലായ ജഡദൃശ്യങ്ങള്‍ ഉണ്ടെന്നു പറ 
യാനും വയ്യ; ഓര്‍ത്താല്‍ - ഉണ്ടെന്നനുഭവിക്കുന്നതാലോചിച്ചാല്‍; അനൃത 
വുമല്ല - ഇല്ലെന്നു പറയാനും വയ്യ; അതവാച്യമായിടുന്നു - പറഞ്ഞറിയി 
ക്കാന്‍ കഴിയാത്തതെന്നേ തീരുമാനിക്കാന്‍ പറ്റു. 
പ്രപഞ്ചദൃശ്യങ്ങളെ ഓരോന്നോരോന്നായി എടുത്തു നോക്കുമ്പോള്‍ 
അവ ഉള്ളതായി തോന്നുന്നു. എന്നാല്‍ ഒന്നു മറ്റൊന്നിലുണ്ടോ എന്നു നോക്കി 
യാല്‍ സ്പഷ്ടമായും ഇല്ലെന്നു തെളിയുന്നു; ഇങ്ങനെ നോക്കുമ്പോള്‍ ദേഹം 


708 ശ്രീനാരായണ ഗുരുദേവക്യതികശി സമന്ധ്ുര്‍ണവ്യ്യാഖ്യാനം - ഭാഗം 7 





മുതലായ ജഡദൃശ്യങ്ങള്‍ ഉണ്ടെന്നു പറയാനും വയ്യ; ഉണ്ടെന്നനുഭവിക്കുന്ന 
താലോചിച്ചാല്‍ ഇല്ലെന്നു പറയാനും വയ്യ. പറഞ്ഞറിയിക്കാന്‍ കഴിയാത്ത 
തെന്നേ തീരുമാനിക്കാന്‍ പറ്റു. 


അതാവാച്യൃമായിടുന്നു 


ദൃക്കിന്റെ സ്വരൂപം ബോധമാണെന്നു തെളിഞ്ഞു. ദൃശ്യസ്വരൂപമെ 
ന്താണ്‌? ജഡമാണെന്നു പറഞ്ഞുവല്ലോ. അതുശരി, ജഡം ഉള്ളതോ ഇല്ലാ 
ത്തതോ? ജഡങ്ങളൊക്കെ മായാകാര്യങ്ങളാണ്‌. മായ അനിര്‍വചനീയയാണ്‌. 
ഉള്ളതെന്നോ ഇല്ലാത്തതെന്നോ തീരുമാനിക്കാന്‍ വയ്യ. ദേഹം, കുടം, വസ്ത്രം, 
സൂര്യന്‍, ചന്ദ്രന്‍ തുടങ്ങിയ പ്രപഞ്ചദൃശ്യങ്ങളെ ഓരോന്നിനെയും പ്രത്യേകം 
പ്രത്യേകം കാണുമ്പോള്‍ അവ ഉണ്ടെന്നാണനുഭവം. എന്നാല്‍ ദേഹത്തില്‍ 
കുടം, വസ്ത്രം മുതലായവ ഉണ്ടോ എന്നു നോക്കിയാല്‍ ഇല്ലെന്നു കാണാം. 
അപ്പോള്‍ ഓരോ പദാര്‍ഥവും ഉണ്മയുടെയും ഇല്ലായ്മയുടെയും കൂടിക്കലര്‍പ്പാ 
ണ്‌. ഈ വൈരുദ്ധ്യം യുക്തിക്കെങ്ങനെ ചേരും? മായയെക്കുറിച്ച്‌ വിവേക 
ചുഡാമണി”'യില്‍ ശ്രീശങ്കരഭഗവത്പാദര്‍ പറയുന്നതു നോക്കുക:- 


സന്നാഫ്യസന്നാഫ്യുഭയാത്മികാ നോ 
ഭിന്നാപ്യഭിന്നാപ്യുഭയാത്മികാ നോ 
സാംഗാപ്യനംഗാപ്യുഭയാത്മികാ നോ 
മഹാത്ഭുതാനിര്‍വചനീയരുപാ. 


വിവേ. ചു. 709 


“ഈ മായയെ ഉള്ളതെന്നോ ഇല്ലാത്തതെന്നോ രണ്ടും കൂടിക്കലര്‍ന്ന 
തെന്നോ പറക വയ്യ. ബ്രഹ്മശക്തിയായ ഇതു ബ്രഹ്മത്തില്‍നിന്നും ഭിന്ന 
മെന്നോ അഭിന്നമെന്നോ രണ്ടും കൂടിക്കലര്‍ന്നതെന്നോ പറക വയ്യ. അവയ 
വമുണ്ടെന്നോ അവയവമില്ലെന്നോ രണ്ടും കൂടിയതാണെന്നോ പറയാനും വയ്യ. 
അത്ഭുതരുപിണിയായ ഈ മായ അനിര്‍വചനീയയെന്നേ പറയേണ്ടു.” 
ബ്രഹ്മത്തെ മറച്ചുകൊണ്ടു ഉളവാകുന്ന മായ്രഹ്മത്തില്‍നിന്നും ഭിന്നമാ 
ണെന്നു തോന്നും. ്രഹ്മസാക്ഷാത്കാരത്തോടെ ബ്രഹ്മത്തില്‍ ഏകീഭവിച്ചു 
മറയുന്ന മായ അതില്‍നിന്നു അഭിന്നമാണെന്നു തോന്നും. പക്ഷെ ഈ വിരു 
ദ്ധാനുഭവങ്ങള്‍ ഒന്നില്‍ ഒരുമിച്ചിരിക്കുക സാധ്യമല്ലല്ലോ. ഉണ്ടെന്നു തോന്നു 
ന്നതും അന്വേഷിച്ചു ചെന്നാല്‍ ഇല്ലാതാകുന്നതുമായ ഒരു പ്രതിഭാസത്തെ 
യുക്തിക്കെങ്ങനെ വിലയിരുത്താന്‍ കഴിയും. ഇതിനു പരിഹാരം ഒന്നേയുള്ളു. 
ആത്മസാക്ഷാത്കാരം നേടി മായാകാര്യങ്ങളെ അപ്പാടെ പുറംതള്ളുക. 
അതോടെ കാണാനില്ലാതാകുന്ന മായയെക്കുറിച്ചു പിന്നെ അന്വേഷിക്കേണ്ട 
തായില്ല. ആത്മാന്വേഷണത്തിനായി പ്രേരിപ്പിക്കാന്‍ വേണ്ടിയാണ്‌ ഇങ്ങനെ 
മായാസ്വരുപം വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. (മുപ്പത്താറാം പദ്യത്തിന്റെ മുഖ 
വുര വായിക്കുക.) 

ഇങ്ങനെ ദൃശ്യസ്വരുപം വെളിപ്പെടുത്തിയിട്ടു ഇനി പദ്യങ്ങളില്‍ ദൃക്സ്വ 
രൂപം വെളിപ്പെടുത്തുകയാണ്‌. ബ്രഹ്മമാണല്ലോ ദൃക്ക്‌. സച്ചിദാനന്ദം ബ്രഹ്മ 


ആത്മോപദേശശതകം 709 
എന്നാണുപനിഷത്പ്രസിദ്ധമായ ്രഹ്മലക്ഷണം. ഒരു സത്ൃദര്‍ശി സകല 
പ്രപഞ്ചത്തെയും ബ്രഹ്മസ്വരുപമായിക്കാണുന്നു. ഒരാള്‍ പാത്രങ്ങളുടെ നാമ 
രൂപങ്ങളെ തള്ളി എങ്ങനെയാണോ കാരണമായ മണ്ണിനെ മാത്രം കാണുന്ന 
തു, അതുപോലെ സത്യനിഷ്ഠന്‍ പ്രപഞ്ചദൃശ്യങ്ങളിലെ താല്‍ക്കാലിക നാമ 
രൂപങ്ങളെത്തള്ളി അവയിലൊക്കെ ശുദ്ധസത്തമാത്രം കാണുന്നു. ഇങ്ങനെ 
യായാല്‍ അവാച്യയായ മായ സ്വയം മാറി സത്യാനുഭവമുളവാക്കും. ഇതാ 
ണടുത്ത പദ്യത്തിലെ പ്രതിപാദ്യം, 


88. സകലതുമുള്ളതുതന്നെ തത്ത്വചിന്താ- 
ഗ്രഹനിതു സര്‍വവുമേകമായ്‌ ഗ്രഹിക്കും; 
അകമുഖമായറിയായ്കില്‍ മായയാം വന്‍- 
പക പലതും ശ്രമമേകിടുന്നു പാരം. 
സകലതും ഉള്ളതുതന്നെ - വസ്തു വിവേകത്തോടെ നോക്കിയാല്‍ 
എല്ലാ സത, യംതന്നെയാണ്‌; തത്ത്വചിന്താഗ്രഹന്‍ - വിചാരം ചെയ്തു തത്ത്വം 
ഗ്രഹിച്ചവന്‍; ഇതു സര്‍വവും - ഇക്കാണുന്ന എല്ലാ ദൃശ്യങ്ങളെയും; ഏക 
മായ്‌ ഗ്രഹിക്കും - ഒരേ ബ്രഹ്മമായി കണ്ടെത്തും; അകമുഖമായറിയായ്കില്‍ 
- അന്തര്‍മുഖമായി ഏകാഗ്രപ്പെട്ട്‌ ആത്മസ്വരൂപം ഗ്രഹിക്കാത്തിടത്തോളം; 
മായയാം വന്‍പക - മായയെന്ന വന്‍ചതി; പാരം - അത്യധികം; പലതും ഭ്രമ 
മേകിടുന്നു - നാനാത്വഭ്രമമുണ്ടാക്കി ദുഃഖിപ്പിക്കാനിട വരുന്നു. 
വസ്തുവിവേകത്തോടെ നോക്കിയാല്‍ എല്ലാ സത്യം തന്നെയാണ്‌. 
വിചാരംചെയ്തു തത്ത്വം ഗ്രഹിച്ചവന്‍ ഇക്കാണുന്ന എല്ലാ ദൃശ്യങ്ങളെയും 
ഒരേ ബ്രഹ്മമായി കണ്ടെത്തും. അന്തര്‍മുഖമായി ഏകാഗ്രപ്പെട്ടു ആത്മസ്വ 
രൂപം ഗ്രഹിക്കാത്തിടത്തോളം മായയെന്ന വന്‍ചതി അത്യധികം നാനാത്വഭ്ര 
മമുണ്ടാക്കി ദുഃഖിപ്പിക്കാനിട വരുന്നു. 


ശ്രമമേകിടുന്നു പാരം 


അഖണ്ഡബോധസ്വരൂപമായ ഒരു വസ്തുവേയുള്ളൂ എന്നതാണു സത്യ 
ദര്‍ശനം. അതിലെ ശ്രമാനുഭവമാണു ദ്വൈതദര്‍ശനം. വസ്തുവെന്തെന്നറിഞ്ഞ 
യാള്‍ ഭ്രമദര്‍ശനത്തിലും വസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നു. മരു 
ഭൂമിയെക്കുറിച്ചറിയാവുന്നവര്‍ അവിടെക്കാണപ്പെടുന്ന കാനല്‍ജലത്തിലും മരു 
ഭൂമിയുടെ സാന്നിധ്യം തന്നെ കണ്ടറിയുന്നു, അതുപോലെ ഒരു സത്യാന്വേഷി 
ധ്യാനമനനങ്ങളില്‍കൂടി സ്ഥുലസങ്കല്പങ്ങളെയകറ്റി ഉള്ളില്‍ ശുദ്ധബോധ 
സ്വരൂപമായ ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നു. ഉള്ളില്‍ ആത്മസ്വരൂപം അറി 
ഞ്ഞനുഭവിക്കാന്‍ തുടങ്ങുന്നതോടുകൂടി പുറമേയും സര്‍വ്രത അതുതന്നെ 
നിറഞ്ഞു തിങ്ങുന്നതായി അനുഭവപ്പെടുന്നു. അങ്ങനെ പുറമെ കാണുന്ന 
നാനാത്വത്തില്‍ ബോധസ്വരുപമായ ഏകവസ്തുവിന്റെ സാന്നിധ്യം അനുഭ 
വിച്ചറിയുന്നു. ഈ നിലയില്‍ കാണുന്നതൊക്കെ സത്യമായി തെളിയുന്നു. 
എവിടെയും ഒന്നു കാണുമെങ്കില്‍ എല്ലാം സത്യം. പലതു സത്യമായി കരു 
തിയാല്‍ ഭ്രമം. ഇതാണു നിയമം. സ്ഥുലസങ്കല്പങ്ങളില്‍കൂടി ബാഹ്യലോക 


710 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ി സമ്ധുര്‍ണഡവ്യാഖ്യാനം - ഭാഗം 7 
വുമായി മാത്രം സമ്പര്‍ക്കം പുലര്‍ത്തുന്ന ഒരാള്‍ മായയുടെ ചതിയില്‍പ്പെട്ടു 
പലതു കണ്ടുഴലുന്നു. ദക്ഷിണാമൂര്‍ത്തി സ്തോത്രകാരികയില്‍ ശ്രീസുരേശ്വ 
രാചാര്യര്‍ പറയുന്നതു നോക്കുക:- 


അവിചാരിതമ്സിദദ്ധയം 
മായാവേശ്യാവിലാസിന? 
പുരുഷം വഞ്ചയത്യേവ 
മിഥ്യാഭുതൈഃ?സ്വവി;ഭമൈ? 


ദക്ഷി. സ്തോ.. 8-16 


“ആലോചനാശൂന്യന്മാരെ പിടികൂടുന്ന വിലാസിനിയായ വേശ്യയാണു 
മായ. അവള്‍ ഇല്ലാത്തതൊക്കെ ഉണ്ടെന്നു കാണിച്ചു പുരുഷനെ വഞ്ചിക്കു 
ന്നു.” ഇക്കാര്യമാണു ഗുരുദേവന്‍ “ര്രമമേകിടുന്നു പാരം” എന്നു പ്രസ്താവി 
ച്ചിരിക്കുന്നത്‌. 


7. സച്ചിദാനന്ദം ര്രഹ്മ 


അന്തര്‍മുഖനായ യോഗി ഉള്ളില്‍ ശുദ്ധമായ ഉണ്മയെ സമാധിദശയില്‍ 
സാക്ഷാത്കരിക്കുന്നതോടെ അദ്ദേഹത്തിന്‌ ഉണ്മയുടെ ഒരു രഹസ്യംകൂടി 
വെളിപ്പെടുന്നു. അതത്രേ ശുദ്ധമായ ഉണ്മയുടെ സ്വരൂപം ഇടതിങ്ങിയ ബോധം 
അഥവാ ജ്ഞാനമാണെന്ന്‌. സത്ത്‌, ജ്ഞാനം, ആനന്ദം ഇവയാണു ബ്രഹ്മലക്ഷ 
ണമെന്നു പറഞ്ഞല്ലോ. മുന്നായി വേര്‍തിരിച്ചു പറയുന്നുവെങ്കിലും ശുദ്ധമായ 
സത്തയും ശുദ്ധമായ ബോധവും ശുദ്ധമായ ആനന്ദവും ഒന്നുതന്നെയാണ്‌. 
ഇവ ഭിന്നങ്ങളല്ലെന്നു യോഗിക്കെങ്ങനെ വെളിപ്പെടുന്നുവെന്നാണു ഗുരുദേ 
വന്‍ ഇനി പ്രതിപാദിക്കുന്നത്‌. ബോധത്തോടുകൂടാതെ പുറമെയുള്ള വിഷ 
യങ്ങളുടെ സത്തപോലും പ്രകാശിക്കുന്നില്ലെന്നു നാം മുന്‍പു വിശദീകരിച്ചി 
ട്ടുണ്ടല്ലോ. യോഗി ഉള്ളില്‍ സാക്ഷാത്കരിക്കുന്ന സത്ത അഥവാ ഉണ്മ ബോ 
ധവുമായി പൂര്‍ണമായും ഏകീഭാവം പൂണ്ടുനില്‍ക്കുന്ന ബ്രഹ്മമത്രേ. മാത്ര 
മല്ല ആ ജ്ഞാനസത്തയില്‍ രൂപംകൊണ്ടതാണു സകല പ്രപഞ്ചവുമെന്നും 
സാക്ഷാത്കാരദശയില്‍ സന്ദേഹലേശം കുടാതെ ബോധ്യപ്പെടുന്നു. എണ്‍പ 
ത്തൊന്‍പതാം പദ്യം നോക്കുക: 


89. അറിവിലിരുന്നസദസ്തിയെന്നസംഖ്യം 

പൊരിയിളകിബ്ഭുവനം സ്ഫുരിക്കയാലേ 

അറിവിനെ വിട്ടൊരു വസ്തുവന്യമില്ലെ- 

ന്നറിയണമീയറിവൈകരുപ്യമേകും. 

അറിവിലിരുന്ന്‌ - ഉള്ളില്‍ സാക്ഷാത്കരിച്ചനുഭവിക്കാന്‍ കഴിയുന്ന ശുദ്ധ 

ബോധസ്വരുപമായ വസ്തുവില്‍ നിന്ന്‌; അസദ്‌ അസ്തി - ഇല്ല, ഉണ്ട്‌; എന്ന 
സാംഖ്യം - എന്നിങ്ങനെ എണ്ണമറ്റ; പൊരിയിളകി - കൊച്ചു കൊച്ചറിവുകള്‍ 
കൊണ്ട്‌; ഭുവനം സ്ഫുരിക്കയാലേ - ഈ പ്രപഞ്ചം ഇങ്ങനെ ഉണ്ടെന്നു 
തോന്നുന്നതുകൊണ്ട്‌; അറിവിനെ വിട്ട്‌ - ബോധമല്ലാതെ; ഒരു വസ്തു - ഒരു 


ആത്മോപദേശശതകം 711 


സത്യം; അന്യമില്ലെന്നറിയണം - വേറെയില്ലെന്നു വ്യക്തമായി ധരിക്കണം; 

ഈ അറിവ്‌ - ഈ വ്യക്തമായ ധാരണ; ഐകരുപ്യമേകും - എല്ലാം ഒന്നാണെ 

ന്നുള്ള ബോധം ഉളവാക്കും. 

ഉള്ളില്‍ സാക്ഷാത്കിച്ചനുഭവിക്കുന്ന ശുദ്ധബോധസ്വരുപമായ വസ്തു 

വില്‍നിന്ന്‌ ഇല്ല, ഉണ്ട്‌ എന്നിങ്ങനെ എണ്ണമറ്റ കൊച്ചുകൊച്ചറിവുകള്‍ രൂപം 
കൊണ്ടു ഈ പ്രപഞ്ചം ഇങ്ങനെ ഉണ്ടെന്നു തോന്നുന്നതുകൊണ്ട്‌ ബോധമ 
ല്ലാതെ ഒരു സത്യം വേറെ ഇല്ലെന്നു വ്യക്തമായി ധരിക്കണം. ഈ വ്യക്ത 
മായ ധാരണ എല്ലാം ഒന്നാണെന്നുള്ള ബോധമുളവാക്കും. 


ഈയറിവൈകരുപ്യമേകും 


ഉണ്ട്‌, ഇല്ല എന്നിങ്ങനെ ഭാവാഭാവരുപമായിട്ടാണു പ്രപഞ്ചം പ്രകാശി 
ക്കുന്നതെന്നു നാം നേരത്തേ കണ്ടുവല്ലോ. ഈ രണ്ടും ബോധത്തില്‍ നിന്നുള്ള 
കൊച്ചറിവുകളാണ്‌. “ഇല്ല'യെന്നറിയണമെങ്കിലും ബോധത്തിനേ സാധ്യമാ 
വൂ. കുടം ഉണ്ട്‌; വസ്ത്രം ഇല്ല എന്നിങ്ങനെ ഉണ്മയുടെയും ഇല്ലായ്മയുടെയും 
രൂപത്തിലാണല്ലോ ഏതു പ്രപഞ്ചഘടകത്തെക്കുറിച്ചുള്ള അറിവും രൂപംകൊ 
ള്ളുന്നത്‌. ബോധം വിസമ്മതിച്ചാല്‍ ഈ രണ്ടു വിധ അറിവുകളും അതോടെ 
ഇല്ലാതാകും. അതുകൊണ്ടു വസ്തുവായി ഭാവാഭാവരുപത്തിലൊക്കെ പ്രകാ 
ശിക്കുന്നതു ബോധം ഒന്നുമാധ്രമാണെന്നറിയേണ്ടതാണ്‌. ഈ അറിവ്‌ സകല 
പ്രപഞ്ചവും ഒന്നാണെന്നുള്ള അദ്വയബോധസാക്ഷാത്കാരത്തിനു രൂപം 
നല്‍കും. ഇക്കാര്യമാണു ഗുരുദേവന്‍ “ഈയറിവൈകരുപ്യമേകും” എന്ന 
ഭാഗംകൊണ്ടു പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 

അജ്ഞാനമാണല്ലോ സത്യസ്വരൂപത്തെ മറയ്ക്കുന്നത്‌. അങ്ങനെയാണു 
പ്രപഞ്ച്രരമമുളവാകുന്നത്‌. എന്നാല്‍ അജ്ഞാനം സത്യസ്വരൂപത്തെ ഒരിട 
ത്തും പൂര്‍ണമായി മറയ്ക്കുന്നില്ല. അതുകൊണ്ടാണു അജ്ഞാനഫലമായി 
ജഡദ്യശ്യങ്ങള്‍ പ്രകടമാകുന്നുണ്ടെങ്കിലും അവയിലൊക്കെ ഉണ്ട്‌, ഉണ്ട്‌ എന്നി 
ങ്ങനെ ഉണ്മ അനുഭവപ്പെടുന്നത്‌. ഉണ്മ അഥവാ സത്ത ്രഹ്മസ്വരൂപമാണ 
ല്ലോ. തൊണ്ണൂറാം പദ്യം നോക്കുക. 


90. അനൃതമൊരസ്തിതയേ മറയ്ക്കുകില്ലെ- 
ന്നനുഭവമുണ്ടു സദസ്തിയെന്നിവണ്ണം 
അനുപദമസ്തിതയാലിതാവൃതം സദ്‌- 
ഘനമതിനാലെ കളേബരാദികാര്യം. 


അനൃതം - അസത്യം അഥവാ അജ്ഞാനം; ഒരസ്തിതയെ - ഉണ്മയെ 
അഥവാ സത്യത്തെ; മറയ്ക്കുകില്ല - പൂര്‍ണമായി മറച്ചുകളയുന്നില്ല; എന്നനു 
ഭവമുണ്ട്‌ - എന്നനുഭവത്തില്‍ തെളിയുന്നുണ്ട്‌; സദസ്തി എന്നിവണ്ണം - ഉണ്ട്‌, 
ഉണ്ട്‌ എന്നിപ്രകാരം; അനുപദം - ഓരോ ദൃശ്യാനുഭവത്തിലും; ഇത്‌ - ഈ 
പ്രപഞ്ചം; അസ്തിതയാല്‍ - ഉണ്മയുടെ അനുഭവത്താല്‍; ആവൃതം - നിറ 
യ്ക്കപ്പെട്ടിരിക്കുന്നു; അതിനാലെ - അതുകൊണ്ട്‌; കളേബരാദികാര്യം - ദേഹം 
തുടങ്ങിയ ജഡദൃശ്യങ്ങള്‍പോലും; സദ്ഘനം - ്രഹ്മാംശമായ ഉണ്മ ഘനീ 
ഭവിച്ചതാണെന്നു കാണേണ്ടതാണ്‌. 


712 ശ്രീനാരായണ ഗുരുദേവക്ൃതികള്‍ സനമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം / 


അസത്യം അഥവാ അജ്ഞാനം സത്യത്തെ അഥവാ ഉണ്മയെ പൂര്‍ണ 
മായി മറച്ചുകളയുന്നില്ല എന്നനുഭവത്തില്‍ തെളിയുന്നുണ്ട്‌. ഉണ്ട്‌, 
എന്നീപ്രകാരം ഓരോ ദൃശ്യാനുഭവത്തിലും ഈ പ്രപഞ്ചം ഉണ്മയുടെ അനു 
ഭവത്താല്‍ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട്‌ ദേഹം തുടങ്ങിയ ജഡദ്യ 
ശ്യങ്ങള്‍പോലും ബ്രഹ്മാംശമായ ഉണ്മ ഘനീഭവിച്ചതാണെന്നു കാണേണ്ട 
താണ്‌. 


അനുപദമസ്തിതയാലിതാവൃതം 


മായ ആവരണമെന്നും വിക്ഷേപമെന്നും ഇങ്ങനെ രണ്ടു ശക്തികളെ 
ആശ്രയിച്ചാണു പ്രപഞ്ച്രഭമമുളവാക്കുന്നത്‌. മായയുടെ ആവരണശക്ത? 
അഥവാ അജ്ഞാനം ആദ്യമായി ്രഹ്മത്തെ മറയ്ക്കുന്നു. തുടര്‍ന്നു വികേഷ 
പശക്ത? ബ്രഹ്മത്തില്‍ പ്രപഞ്ചഘടകങ്ങളെ ഉണ്ടാക്കിക്കാണിക്കുന്നു. ഈ 
്രകിയയില്‍ ബ്രഹ്മത്തിന്റെ സത്ത്‌, ചിത്ത്‌, ആനന്ദം എന്നീ മൂന്നു രൂപങ്ങ 
ളെയും ക്രമേണ ഓരോന്നിനെ മറച്ചാണു ആവരണശക്തി മുന്നേറുന്നത്‌. ആന 
ന്ദാനുഭവസ്ഥലത്ത്‌ സത്തും ചിത്തും ആനന്ദവും ഒന്നായി പ്രകാശിക്കുന്നു. 
എല്ലാവരും അനുഭവിക്കുന്ന ആനന്ദം ഈ നിലയില്‍ ബ്രഹ്മസ്വരൂപമാണ്‌. ആദ്യ 
മായി മായ ആനന്ദാംശം മറച്ചുകളയുന്നു. കേവലമായ “അഹം'ബോധകത്തിലും 
ഭയം, ക്രോധം, മാത്സര്യം തുടങ്ങിയ മനോവികാരങ്ങളിലും ആനന്ദം മറഞ്ഞിട്ട്‌ 
സത്തും ചിത്തും മാത്രമാണനുഭവപ്പെടുന്നത്‌. ഇവിടെ ഉണ്മയും ബോധവും 
ഒന്നായി അനുഭവപ്പെടുന്നു. തുടര്‍ന്നു മായ ചിദംശവും മറച്ചുകളയുന്നു. പുറ 
മെയുള്ള വിഷയങ്ങളെ കാണുമ്പോള്‍ അവയില്‍ ഉണ്മ അഥവാ സത്തുമാത്ര 
മേ പ്രകടമായിക്കാണുന്നുള്ളു. ശുദ്ധജഡത്തില്‍ ബോധം മറയ്ക്കപ്പെട്ടുപോ 
യിരിക്കുന്നു. എന്നാല്‍ മായ ഉണ്മയെ പൂര്‍ണമായി ഒരിടത്തും മറയ്ക്കുന്നില്ല. 
ബാഹ്യപദാര്‍ഥങ്ങളെല്ലാം ഉണ്ട്‌, ഉണ്ട്‌ എന്നാണല്ലോ അനുഭവവിഷയമാകു 
ന്നത്‌. അതുകൊണ്ടാണു ഗുരുദേവന്‍ ‘“അനുപദമസ്തിതയാലിതാവൃതം” എന്നു 
പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. അതുകൊണ്ട്‌ ദേഹാദിജഡപദാര്‍ഥങ്ങളെല്ലാം സദ്ഘ 
നമാണെന്നറിയേണ്ടതാണ്‌. അങ്ങനെയറിഞ്ഞാല്‍ എല്ലാം ബ്രഹ്മസ്വരൂപമായി 
വിചാരം ചെയ്തു കാണാന്‍ പ്രയാസമുണ്ടാവുകയില്ല. മേല്‍വിവരിച്ച മായ 
യുടെ പ്രവര്‍ത്തനവിധമാണു ഗുരുദേവന്‍ “ജനന?നവരത്നമഞ്ജര? എട്ടാം 
ശ്ലോകത്തില്‍ “സത്തായിനിന്നുപരി ചിത്തായി രണ്ടുമൊരു മുത്തായി മൂന്നുമ 
റിയും” എന്നു വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. ഉപരിതലത്തില്‍ കേവലം 
സത്തായും ക്രോധഭയാദിവികാരങ്ങളില്‍ സത്തും ചിത്തുമായും ആനന്ദാനു 
ഭവസ്ഥലത്തു മുന്നുമൊന്നിച്ചും അറിയാനിടയാക്കുന്ന ജനനിയെയാണവിടെ 
സ്തുതിച്ചിരിക്കുന്നത്‌. 

സത്തും ചിത്തും ഗ്രഹ്മത്തിന്റെ ഭിന്നരൂപങ്ങളല്ല. നേരേമറിച്ചു ശുദ്ധ 
മായ കേവലസത്തായാലും ചിത്തായാലും ഘനീഭവിച്ചുള്ള ്രഹ്മാനുഭൂതി 
ദശയാണ്‌. ഈ അനുഭൂതിദശയില്‍ സത്തും ചിത്തുമെന്നപോലെ അതിരറ്റ 
ആനന്ദവും ഏകിഭവിക്കുന്നു. ആനന്ദം അനുഭവിക്കുന്നിടത്ത്‌ സത്തും ചിത്തും 
ആനന്ദവും ഏകീഭവിക്കുന്നുവെന്നു പറയേണ്ടതില്ലല്ലോ. എല്ലാ ആനന്ദാനുഭ 


ആത്മോപദേശശതകം 713 


വങ്ങളെ സംബന്ധിച്ചും ഇതു നിയമമാണ്‌, ആനന്ദാനുഭവങ്ങളെല്ലാം ആത്മ 
സ്വരുപം നിമിഷനേരത്തേക്ക്‌ തെളിയുന്നതാണെന്നും മുന്‍പു ചര്‍ച്ചചെയ്തി 
ട്ടുണ്ടല്ലോ. (ഇരുപത്തൊന്നാം പദ്യത്തിന്റെ വ്യാഖ്യാനം വായിക്കുക.) അങ്ങ 
നെയാണെങ്കില്‍ ആനന്ദം തേടുന്ന സകലരും ആത്മാവിനെയാണു തേടുന്നത്‌. 
ജീവികളുടെ നിരന്തരമായ ഈ ആനന്ദാന്വേഷണം തന്നെ ആനന്ദസ്വരൂപ 
മായ സത്യം നിത്യമായി നിലനില്‍ക്കുന്നുവെന്നുള്ളതിനു തെളിവാണ്‌. തൊണ്ണു 
റ്റൊന്നാം പദ്യം നോക്കുക. 


91. പ്രിയവിഷയംപ്രതി ചെയ്തിടും പ്രയത്നം 
നിയതവുമങ്ങനെതന്നെ നില്ക്കയാലേ 
പ്രിയമജമവ്യയമപ്രമേയമേകാ- 
ദ്യമിതുതാന്‍ സുഖമാര്‍ന്നു നിന്നിടുന്നു. 

പ്രിയവിഷയംപ്രതി - സുഖം തരുന്ന ഇഷ്ടപ്പെട്ട വിഷയങ്ങള്‍ നേടാ 

നായി; ചെയ്തിടും പ്രയത്നം - അനുഷ്ഠിക്കുന്ന കര്‍മപരിപാടി; നിയതവും 

ലോകമുണ്ടായ കാലംമുതല്‍; അങ്ങനെതന്നെ - മാറ്റംകൂടാതെ; നില്ക്കയാലേ 

- തുടര്‍ന്നു വരുന്നതുകൊണ്ട്‌; പ്രിയം - പ്രിയപ്പെട്ടതും; അജം - ജനിക്കാ 

ത്തതും; അവ്യയം - കേടുപറ്റാത്തതും; അപ്രമേയം - ഇന്ദ്രിയങ്ങള്‍ക്കു വിഷ 

യമല്ലാത്തതും; ഏകാദ്വയം - രണ്ടില്ലാതെ ഏകമായിത്തുടരുന്നതുമായ; ഇത്‌ 

- ആനന്ദസ്വരൂപമായ സത്യം; താന്‍ - സ്വയം; സുഖമാര്‍ന്നു നിന്നിടുന്നു - 

സുഖം പേറിവിളങ്ങുന്നു എന്നു തീര്‍ച്ചയാണല്ലോ. 

സുഖം തരുന്ന ഇഷ്ടപ്പെട്ട വിഷയങ്ങള്‍ നേടാനായി അനുഷ്ഠിക്കുന്ന 
കര്‍മപരിപാടി ലോകമുണ്ടായ കാലം മുതല്‍ മാറ്റം കൂടാതെ തുടര്‍ന്നു വരു 
ന്നതുകൊണ്ട്‌ പ്രിയപ്പെട്ടതും ജനിക്കാത്തതും കേടുപറ്റാത്തതും ഇന്ദ്രിയ 
ങ്ങള്‍ക്കു വിഷയമല്ലാത്തതും രണ്ടില്ലാതെ ഏകമായിത്തുടരുന്നതുമായ ആന 

ന്ദസ്വരൂപമായ സത്യം സുഖംപേറി വിളങ്ങുന്നു എന്നു തീര്‍ച്ചയാണല്ലോ. 


സുഖമാര്‍ന്നു നിന്നിടുന്നു 


സത്യസ്വരൂപം അന്തിമമായും ആനന്ദമാണെന്നുള്ളതിന്‌ അനിഷേധ്യ 
മായ യുക്തിയാണിവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. ആനന്ദമാണു സത്യ 
സ്വരൂപം എന്നുള്ളതുമാത്രമല്ല അതു ജനിക്കാത്തതും കേടുപറ്റാത്തതും ഇന്ദ്രി 
യങ്ങള്‍ക്കു വിഷയമാകാത്തതും രണ്ടില്ലാത്ത ഏകവുമാണെന്നും ഈ യുക്തി 
വിളിച്ചറിയിക്കുന്നു. ലോകമുണ്ടായ കാലം മുതല്‍ എല്ലാവരുമന്വേഷിക്കുന്നതു 
പൂര്‍ണസുഖമാണ്‌. സുഖം പൂര്‍ണമായാല്‍ പിന്നെ പ്രയത്നത്തിന്റെയൊന്നും 
ആവശ്യമില്ല. ലോകം ഒരു നിമിഷംപോലും പാഴാക്കാതെ കര്‍മപരിപാടികള 
നുഷ്ഠിക്കുന്നതെല്ലാം പൂര്‍ണസുഖം കണ്ടെത്താനാണ്‌. ഇതിനിന്നുവരെ ഒരു 
മാറ്റവുമില്ല. ഇതെന്തു തെളിയിക്കുന്നു. പൂര്‍ണസുഖ സ്വരൂപമായ ഒരു വസ്തു 
വുണ്ടെന്നു വിളിച്ചറിയിക്കുന്നു. അല്ലെങ്കില്‍ ഈ അന്വേഷണം ഇങ്ങനെ തു 
ടര്‍ന്നിട്ടെന്തു കാര്യം? ഈ വസ്തു ജനിക്കാത്തതാണ്‌. ലോകത്തെപ്പോലെ 
ജനിച്ചു മരിക്കുന്നതാണെങ്കില്‍ ലോകാരംഭം മുതല്‍ ഇടതടവില്ലാതെ ഈ 
അന്വേഷണം ഇങ്ങനെ തുടരുമായിരുന്നില്ല. അതിനൊരിക്കലും ഒരു കേടും 


714 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം / 


പറ്റുന്നില്ല. കേടുപറ്റുന്ന വസ്തു സമ്പൂര്‍ണസുഖന്വരുപമായിരിക്കയില്ല. അതി 
ന്രിയങ്ങള്‍ക്കു വിഷയമല്ല. അങ്ങനെയായിരുന്നെങ്കില്‍ എന്നേ അതിനെ പിടി 
ച്ചെടുക്കാമായിരുന്നു. അതു രണ്ടില്ലാത്ത ഒന്നാണ്‌. സുഖം, സുഖം മാത്രമാ 
ണതിന്റെ സ്വരൂപം, സുഖം രണ്ടുണ്ടാവാന്‍ പറ്റുകില്ലല്ലോ. സുഖസാമഗ്രികള്‍ 
പലതാകാം പക്ഷെ സുഖാനുഭവം എല്ലായിടത്തും ഒന്നാണ്‌. ഇങ്ങനെ സുഖ 
സ്വരൂപമായ ഒരു വസ്തുവുണ്ടെങ്കില്‍ അതേവിടെയിരിക്കുന്നു. എല്ലാവര്‍ക്കും 
പ്രിയ വസ്തു ആത്മാവാണെന്നു മുന്‍പു ചര്‍ച്ച ചെയ്തുറ്പിച്ചിട്ടുണ്ടല്ലോ. 
(ഇരുപത്തൊന്നാം പദ്യത്തിന്റെ വ്യാഖ്യാനം നോക്കുക) അപ്പോള്‍ സുഖമ 
ന്വേഷിക്കുന്നവരൊക്കെ ആത്മാവിനെയാണന്വേഷിക്കുന്നത്‌. എല്ലാ ജീവജാ 
ലങ്ങളും നിരന്തരം അന്വേഷിക്കുന്നതുകൊണ്ടുതന്നെ ആത്മാവു നിത്യവും 
സത്യവുമാണ്‌. ഒരിക്കലും വിട്ടുപോകാത്ത വണ്ണം ഈ പ്രിയവസ്തു നേടി 
യെടുക്കുകയാണപ്പോള്‍ ജീവിതത്തിന്റെ പരമലക്ഷ്യമെന്നും വ്യക്തമാകുന്നു. 


അവരവരുടെ ഉള്ളിലുള്ള ആത്മാവാണു പ്രിയവസ്തു എന്നുള്ളതിനെ 
ന്താണു തെളിവ്‌? സുഖത്തിനുവേണ്ടി നാം പ്രവര്‍ത്തിക്കുന്നതു മുഴുവന്‍ പുറ 
മെയല്ലേ? പുറമെയുള്ള പദാര്‍ഥങ്ങളില്‍ നിന്നല്ലേ നമുക്കു സുഖം കിട്ടുന്നത്‌? 
ഇത്തരം സംശയങ്ങള്‍ സ്വാഭാവികമായി തോന്നാവുന്നതാണ്‌. ഈ ചോദ്യ 
ങ്ങള്‍ ചോദിക്കുന്നവര്‍ ഒരു കാര്യം വിസ്മരിച്ചു പോകുന്നു. സുഖത്തിനുവേണ്ടി 
നാം പുറമെ നിരവധി പദാര്‍ഥങ്ങളെ അന്വേഷിക്കുന്നു. നിരവധി കര്‍മങ്ങള്‍ 
അനുഷ്ഠിക്കുന്നു. വസ്തുക്കളും കര്‍മങ്ങളും മാറിമാറി വരുമ്പോഴാക്കെയും 
സുഖം തെളിഞ്ഞനുഭവിക്കുന്നത്‌ ഉള്ളില്‍മാശ്രമാണ്‌. ഈ പദാര്‍ഥം കിട്ടിയാല്‍ 
ഉള്ളില്‍ സുഖം തെളിയും; ഇതുചെയ്താല്‍ ഉള്ളില്‍ സുഖം തെളിയും എന്ന 
റിയാവുന്നതുകൊണ്ടാണ്‌ നാം വസ്തുക്കളെ തേടുന്നതും കര്‍മങ്ങള്‍ അനു 
ഷ്ഠിക്കുന്നതും. ഇതുകൊണ്ടുതന്നെ നമ്മുടെ ഉള്ളില്‍ ആനന്ദസ്വരുപമായ ഒന്ന്‌ 
ഒളിഞ്ഞിരിപ്പുണ്ടെന്നും മറ മാറ്റി അതിനെ അനുഭവിക്കാന്‍ വേണ്ടിയാണു നാം 
സദാ പ്രവര്‍ത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും നിസ്സന്ദേഹമായി തെളിയുന്നു. 
തൊണ്ണുറ്റിരണ്ടാം പദ്യം നോക്കുക. 


92. വ്യയമണയാതെ വെളിക്കു വേലചെയ്യും- 
നിയമമിരിപ്പതുകൊണ്ടു നിത്യമാകും 
പ്രിയമകമേ പിരിയാതെയുണ്ടിതിന്നീ 
ക്രിയയൊരു കേവലബാഹ്യലിങ്ഗമാകും. 
വ്യയമണയാതെ - ഒരു കുറവും വരാതെ; വെളിക്കു വേലചെയ്യും - 
സുഖത്തിനായി പുറമെ കര്‍മം ചെയ്യുകയെന്ന; നിയമമിരിപ്പതുകൊണ്ടു - 
നിയമം തുടര്‍ന്നു കാണുന്നതുകൊണ്ട്‌; നിത്യമാകും - ഒരിക്കലും നഷ്ടപ്പെ 
ടാത്ത; പ്രിയം - പ്രിയവസ്തു; അകമേ - ഉള്ളില്‍; പിരിയാതെയുണ്ട്‌ - വിട്ടു 
പോകാതെ ഇരിപ്പുണ്ട്‌; ഇതിന്നീക്രിയ - എന്നതിന്‌ ഈ കര്‍മം; ഒരു കേവല 
ബാഹ്യലിംഗമാകും - ഒരു വെറും ബാഹ്യലക്ഷണമാണെന്നു കാണേണ്ടതാണ്‌. 
ഒരു കുറവും വരാതെ സുഖത്തിനായി പുറമെ കര്‍മം ചെയ്യുകയെന്ന 
നിയമം തുടര്‍ന്നു കാണുന്നതുകൊണ്ട്‌ ഒരിക്കലും നഷ്ടപ്പെടാത്ത പ്രിയ 


തആത്മോചദേശശതകം 715 


വസ്തു ഉള്ളില്‍ വിട്ടുപോകാതെയിരിപ്പുണ്ട്‌ എന്നതിന്‌ ഈ കര്‍മം ഒരു വെറും 
ബാഹ്യലക്ഷണമാണെന്നു കാണേണ്ടതാണ്‌. 


ശ്രിയയൊരു കേവലബാഹൃലിംഗം 


സുഖത്തിനുവേണ്ടി പുറമെ അനുഷ്ഠിക്കുന്ന എല്ലാ കര്‍മങ്ങളും ഉള്ളില്‍ 
സുഖസ്വരുപമായ ഒരു വസ്തു ഇരിപ്പുണ്ടെന്നുള്ളതിനു തെളിവാണ്‌. ശരീര 
മുള്‍പ്പെടെ പുറമെ കാണപ്പെടുന്ന ജഡവിഷയങ്ങളില്‍ സുഖം ഇരിപ്പില്ലെന്നതു 
തീര്‍ച്ചയാണല്ലോ. എപ്പോഴും സുഖാനുഭവമുണ്ടാകുന്നത്‌ ഉള്ളില്‍ ആണുതാ 
നും. പുറമെ കാണപ്പെടുന്ന വിഷയങ്ങള്‍ക്കും ഉള്ളിലെ സുഖാനുഭവത്തിനും 
തമ്മില്‍ വാസ്തവത്തില്‍ ഒരു ബന്ധവുമില്ല. ഒരാള്‍ ഒരു വീടുവയ്ക്കുന്നു എന്നു 
കരുതുക. വീടു പൂര്‍ത്തിയായാല്‍ സുഖം അനുഭവിക്കാമെന്നു കരുതിയാണ 
യാള്‍ വീടു വയ്ക്കുന്നത്‌. വീടും വീടു വയ്ക്കുകയെന്ന കര്‍മവും സുഖോപാ 
യങ്ങളായി കണക്കാക്കാം. കര്‍മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊന്നും സുഖം 
അനുഭവപ്പെടുന്നില്ല. എന്നല്ല, പലതരം ക്ലേശങ്ങള്‍ തോന്നുകയും ചെയ്യുന്നു. 
കര്‍മം പൂര്‍ത്തിയായി; വീടു രൂപം കൊണ്ടു. അപ്പോഴാണു സുഖാനുഭവമു 
ണ്ടായത്‌. ഇവിടെ പൂര്‍ത്തിയായ കര്‍മമാണു സുഖം തരുന്നതെന്നു പറക 
വയ്യ. ഇപ്പോഴില്ലാത്ത കര്‍മം എങ്ങനെയാണു സുഖസാധനമാവുക? പൂര്‍ത്തി 
യായ വീടാണ്‌ സുഖം തരുന്നത്‌ എന്നും പറക വയ്യ. സുഖം ഉള്ളിലാണു 
തെളിയുന്നത്‌. പുറത്തു നില്‍ക്കുന്ന വീട്‌ ഉള്ളില്‍ എങ്ങനെയാണു സുഖമു 
ണ്ടാക്കുക? ഈ ല്രര്രിയയില്‍നിന്നും ഒരു കാര്യം വ്യക്തമായി തെളിയുന്നു. 
സുഖം ഉള്ളില്‍ നേരത്തേ തന്നെയുണ്ടായിരുന്നു. എന്തോ ഒന്ന്‌ ആ സുഖത്തെ 
മറച്ചിരുന്നു. ആ മറ എന്തായിരുന്നു എന്നു സൂക്ഷ്മമായി ചിന്തിച്ചാല്‍ വീടു 
വേണമെന്ന ആഗ്രഹം തന്നെയായിരുന്നു ആ മറയെന്നു കാണാന്‍ കഴിയും. 
ഈ മറ മാറ്റാനുള്ള ശ്രമമായിരുന്നു വീടു പണിയെന്ന കര്‍മം. കര്‍മം പൂര്‍ത്തി 
യായി, വീടു രൂപംകൊണ്ടു. വീടു വേണമെന്ന ആഗ്രഹം ഉപശമിച്ചു. മറ മാറി; 
സുഖസ്വരുപമായ ആത്മാവ്‌ അല്പനേരത്തേക്കു തെളിഞ്ഞു. സുഖം അനുഭ 
വിക്കുകയും ചെയ്തു. ഇതാണു സുഖാനുഭവരഹസ്യം. വീണ്ടും മറ്റൊരാഗ്രഹം 
വരുന്നതോടെ ആത്മാവു മറയ്ക്കപ്പെടുന്നു. ആഗ്രഹനിവൃത്തിക്കായി വീണ്ടും 
കര്‍മം. നേരേമറിച്ചു കര്‍മം ചെയ്തു ജഡവിഷയങ്ങളെ നേടാതെതന്നെ മനോ 
നിയ്ന്ത്ണംകൊണ്ട്‌ ആഗ്രഹങ്ങളെ പുറംതള്ളാന്‍ കഴിവുള്ളയൊരാള്‍ക്ക്‌ ഈ 
നിലയില്‍ സുഖാനുഭവം നിരപേക്ഷമായി സദാ സ്വായത്തമായിത്തീരുമെന്നു 
പറയേണ്ടതില്ലല്ലോ. ഇവിടെയാണു ധ്യാനവും മനനവും ആത്മവിചാരവും 
പ്രസക്തമായിത്തീരുന്നത്‌. ആത്മാന്വേഷണം കൊണ്ടല്ലാതെ പൂര്‍ണസുഖം 
കിട്ടുകയില്ലെന്നും തീര്‍ച്ച. കര്‍മംചെയ്ത്‌ ആഗ്രഹനിവൃത്തിയിലൂടെ സുഖം 
നേടുന്നയാള്‍ ജഡസാമഗ്രിയിലാണു സുഖമിരിക്കുന്നതെന്നു തെറ്റിദ്ധരിച്ച്‌ 
ഒന്നിനു പുറകെ ഒന്നായി അവ നേടാന്‍ ജീവിതകാലം മുഴുവന്‍ കര്‍മം ചെയ്തു 
കൊണ്ടേയിരിക്കും. അയാള്‍ക്കു നൈമിഷികങ്ങളായ സുഖാനുഭവങ്ങളേയു 
ണ്ടാവൂ. ഒടുവില്‍ നേടിയതെല്ലാം വിട്ടുപിരിഞ്ഞു ദുഃഖാര്‍ത്തനായി ജീവിതം 
അവസാനിപ്പിക്കേണ്ടതായും വരും. അതുകൊണ്ട്‌ ബാഹ്യകര്‍മങ്ങള്‍ പോലും 


716 ശശ്ീനാരായണ ഗുരുദേവക്യതികശീ സനമ്വുര്‍ണവ്യാങ്യാനം - ഭാഗം / 


ആന്തരവും സുഖസ്വരുപവുമായ ആത്മാവിനെ സാക്ഷാത്കരിക്കാനുള്ള പ്രയ 
ത്നങ്ങളാണെന്നറിയേണ്ടതാണ്‌. ഇക്കാര്യമാണ്‌ “ഇതിന്നീക്രിയയൊരു കേവ 
ലബാഹൃലിംഗമാകും” എന്ന ഭാഗംകൊണ്ടു ഗുരുദേവന്‍ വെളിപ്പെടുത്തിയി 
രിക്കുന്നത്‌. 

സകല ബാഹൃചലനങ്ങളും അന്വേഷണങ്ങളും ഇങ്ങനെ ആത്മാവിനെ 
സാക്ഷാത്കരിക്കാനുള്ള യത്നങ്ങളാണെന്ന്‌ അല്പം ചിന്തിക്കുന്ന ആര്‍ക്കും 
മനസ്സിലാകും. നിരന്തരം ചലിച്ചു നശിച്ചുകൊണ്ടിരിക്കുന്ന ശരീരമോ ബാഹ്യ 
ജഡപദാര്‍ഥങ്ങളോ നിത്യമായ പ്രിയവസ്തുക്കളായിരിക്കാന്‍ സാധ്യമല്ല. 
ആത്മസുഖത്തിനും ആത്മസംതൃപ്തിക്കും വേണ്ടി സദാ ജീവികള്‍ 
പ്രവര്‍ത്തിച്ചു കൊണ്ടിരിക്കുന്നതിനാലും ആത്മാവിനെ വേര്‍പെടാന്‍ ഒരിക്കലും 
ഇഷ്ടമില്ലാത്തതുകൊണ്ടും ആത്മാവാണു സര്‍വ പ്രിയതമമായ വസ്തുവെന്നു 
തെളിയുന്നു. ഇക്കാര്യമാണു തൊണ്ണുറ്റിമുന്നാം പദ്യത്തിലെ പ്രതിപാദ്യം. 


93. ചലമുടലറ്റ തനിക്കു തന്റെയാത്മാ- 
വിലുമധികം പ്രിയവസ്തുവില്ലയന്യം; 
വിലസീടുമാത്മഗതര്രിയം വിടാതീ 
നിലയിലിരിപ്പതുകൊണ്ടു നിത്യമാത്മാ. 
ചലമുടല്‍ - സദാ പരിണമിച്ചു മാറിക്കൊണ്ടിരിക്കുന്ന ദേഹം; അറ്റ - 
താനല്ലെന്നു വന്നാല്‍ പിന്നെ; തനിക്ക്‌ - അവനവന്‍; തന്റെ - അവനവന്റെ; 
ആത്മാവിലുമധികം - നിത്യവും ബോധസ്വരുപവുമായ ആത്മാവിനേക്കാള്‍ 
കൂടുതല്‍; പ്രിയവസ്തുവില്ലയന്യം - പ്രിയവസ്തുവായി മറ്റൊന്നും ഇല്ലതന്നെ; 
വിലസീടും - ഇങ്ങനെ കാണപ്പെടുന്ന; ആത്മഗതപ്രിയം - ആത്മനിഷ്ഠമായ 
പ്രേമം; വിടാതീനിലയില്‍ - ഒരിക്കലും വേര്‍പെടാതെ സ്ഥിരമായി; ഇരിപ്പതു 
കൊണ്ട്‌ - കാണപ്പെടുന്നതുകൊണ്ട്‌; നിത്യമാത്മാ - ആത്മാവു നിത്യമെന്നും 
അറിയേണ്ടതാണ്‌. 
സദാ പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ദേഹം താനല്ലെന്നു വന്നാല്‍ പിന്നെ 
അവനവന്‍ അവനവന്റെ നിത്യവും ബോധസ്വരുപമായ ആത്മാവിനെക്കാള്‍ 
കൂടുതല്‍ പ്രിയവസ്തുവായി മറ്റൊന്നും ഇല്ലതന്നെ. ഇങ്ങനെ കാണപ്പെടുന്ന 
ആത്മനിഷ്ഠമായ പ്രേമം ഒരിക്കലും വേര്‍പെടാതെ സ്ഥിരമായി കാണപ്പെടു 
ന്നതുകൊണ്ട്‌ ആത്മാവു നിത്യമെന്നും അറിയേണ്ടതാണ്‌. 


നിതൃമാത്മാ 


ശരീരമാകട്ടെ ജനനം, ബാല്യം, കൌമാരം, വനം, വാര്‍ധക്യം എന്നീ 
അവസ്ഥകളില്‍ക്കൂടി നിരന്തരം ചലിച്ചുമാറിക്കൊണ്ടിരിക്കുന്നു. ഒടുവില്‍ അതു 
മൃത്യുവശഗതമായി അറ്റുപോവുകയും ചെയ്യും. ഒരേ ദിവസം തന്നെ ജാഗ്ര 
ത്ത്‌, സ്വപ്നം, സുഷുപ്തി എന്നീ അവസ്ഥകളില്‍ ദേഹങ്ങള്‍ മാറിമാറി വരു 
ന്നു. ഇങ്ങനെ മാറിമാറി വരുന്ന അവസ്ഥാഭേദങ്ങളിലൊന്നിലും ഒരു മാറ്റവും 
കൂടാതെ നിലനില്‍ക്കുന്നതാണു ബോധസ്വരുപനായ ആത്മാവ്‌. “ഞാന്‍ ഉണ്ട്‌ 
എന്നിങ്ങനെ ആ ആത്മാവ്‌ സദാ തന്റെ ഉണ്മയെ വിളിച്ചറിയിക്കുകയും ചെയ്യു 


ആത്മോപദേശശതകം 717 


ന്നു. ഇവിടെ മാറിമാറി ഒടുവില്‍ ഇല്ലാതാകുന്ന ശരീരമാണോ “ഞാന്‍” അഥവാ 
ഒരു മാറ്റവുമില്ലാതെ തുടരുന്ന ബോധമാണോ “ഞാന്‍” എന്നു വിചാരം ചെയ്തു 
നിശ്ചയിക്കേണ്ടതാണ്‌. ജീവിച്ചിരിക്കുമ്പോള്‍ ഒരു മാറ്റവുമില്ലാതെ അനുഭവ 
പ്പെടുന്നതുകൊണ്ടുതന്നെ ജനനമരണങ്ങള്‍കൊണ്ടും ബോധം മാറ്റപ്പെടുന്നി 
ല്ലെന്നു കാണേണ്ടതാണ്‌. ഇതറിയുന്നയൊരാള്‍ ആത്മാവിനെക്കാള്‍ പ്രിയ 
വസ്തു മറ്റൊന്നില്ലെന്നറിയും. തുടര്‍ന്ന്‌ ആത്മാനുഭവത്തിനുവേണ്ടിയുള്ള 
നേര്‍മാര്‍ഗം തിരയുകയും ചെയ്യും. “ഞാന്‍ ഇല്ലാതാകരുത്‌; ഭാവിയിലും എന്നും 
ഉണ്ടായിരിക്കണം” എന്നിങ്ങനെ ആത്മപ്രിയത്വം അവിവേകികളില്‍പോലും 
കാണപ്പെടുന്നുണ്ട്‌. ദേഹത്തെ ഉദ്ദേശിച്ച്‌ ഇങ്ങനെ ചിന്തിക്കാന്‍ കഴികയില്ല 
ല്ലോ. ഈ പ്രിയചിന്തതന്നെ ആത്മാവു നിത്യമാണെന്നു തെളിയിക്കുന്നു. നിത്യ 
മായ ഈ ആത്മാവിന്റെ പൂര്‍ണത കണ്ടെത്തിയാലേ ജീവിതം സഫലമാവു. 


8, അനന്തം ബ്രഹ്മ 


എന്താണാത്മാവിന്റെ പൂര്‍ണത? ആത്മാവു മറമാറിത്തെളിയുമ്പോള്‍ 
അതനന്തമായ നിലനില്‍പ്പാണെന്ന്‌ അനുഭവിക്കാറാകും. അതാണതിന്റെ 
പൂര്‍ണത. സദാ ചലിച്ചു നശിച്ചുകൊണ്ടിരിക്കുന്ന ശരീരാദിജഡദൃശ്യങ്ങളു 
മായിച്ചേര്‍ന്ന്‌ നശിക്കാത്ത അനന്തമായ ആത്മതത്ത്വം നിലനില്‍ക്കുന്നുവെ 
ന്നുള്ളത്‌ അത്ഭുതകരമായ ഒരു കാര്യമാണ്‌. ഈ ആത്മതത്ത്വത്തെ നേരിട്ടു 
സ്വസ്വരൂപമായി അനുഭവിക്കുകയല്ലാതെ പ്രത്യക്ഷാദി ലാകികപ്രമാണ 
ങ്ങള്‍കൊണ്ടൊന്നും കണ്ടെത്താന്‍ സാധിക്കുന്നതല്ല. സാക്ഷാത്കരിച്ചി 
ട്ടുള്ളവരുടെ വാക്കുകളാണിതില്‍ ഏറ്റവും വലിയ പ്രമാണം. തൊണ്ണൂറ്റിനാലാം 
പദ്യം നോക്കുക. 


94. ഉലകവുമുള്ളതുമായ്ക്കലര്‍ന്നു നില്ക്കും- 
നില വലുതായൊരു നീതികേടിതത്രേ 
അറുതിയിടാനരുതാതവാങ്മനോഗോ- 
ചരമിതിലെങ്ങുചരിച്ചിടും പ്രമാണം. 
ഉലകവും - ഉണ്ടായിമറയുന്ന പ്രപഞ്ചവും; ഉള്ളതുമായ്‌ - ഉണ്ടാകാ 
ത്തതും മറയാത്തതുമായ ബ്രഹ്മവും; കലര്‍ന്നു നില്‍ക്കും - കൂടിക്കലര്‍ന്നു 
നില്‍ക്കുന്ന; നില - ഈ സ്ഥിതി; വലുതായൊരു - പറഞ്ഞറിയിക്കാന്‍ കഴി 
യാത്ത; നീതികേടിതത്രേ - വൈരുധ്യം തന്നെയാണ്‌; അറുതിയിടാന്‍ - ഇന്ന 
വിധമെന്നു തീരുമാനിക്കാന്‍; അരുതാതവാങ്മനോഗോചരം - കഴിയാത്തവണ്ണം 
വാക്കിനും മനസ്സിനും അപ്രാപ്യമായ; ഇതില്‍ - ഈ സത്യത്തില്‍; എങ്ങുചരി 
ച്ചിടും പ്രമാണം - പ്രത്യക്ഷാദി പ്രമാണങ്ങള്‍ എങ്ങനെ പ്രവര്‍ത്തിക്കാനാണ്‌. 
ഉണ്ടായിമറയുന്ന പ്രപഞ്ചവും ഉണ്ടാകാത്തതും മറഞ്ഞതുമായ 
ബ്രഹ്മവും കുടിക്കലര്‍ന്നു നില്‍ക്കുന്ന ഈ സ്ഥിതി പറഞ്ഞറിയിക്കാന്‍ കഴി 
യാത്ത വൈരുദ്ധ്യം തന്നെയാണ്‌. ഇന്നവിധമെന്നു തീരുമാനിക്കാന്‍ കഴിയാ 
ത്തവണ്ണം വാക്കിനും മനസ്സിനും അപ്രാപ്യമായ ഈ സത്യത്തില്‍ പ്രത്യക്ഷാ 
ദിപ്രമാണങ്ങള്‍ എങ്ങനെ പ്രവര്‍ത്തിക്കാനാണ്‌? 


718 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


ഇതിലെങ്ങു ചരിച്ചിടും പ്രമാണം? 

ചലിക്കുന്നതും നിശ്ചലവും, പരിമിതവും അപരിമിതവും നശിക്കുന്നതും 
നശിക്കാത്തതും ഇവ ഇരുട്ടും വെളിച്ചവും പോലെ പരസ്പരവിരുദ്ധങ്ങളാ 
ണ്‌. എങ്കിലും ഇവ ഇടകലര്‍ന്നു നില്‍ക്കുന്നതാണ്‌. അനിര്‍വചനീയമായ ഈ 
പ്രപഞ്ചം. മനുഷ്യന്റെ അല്പബുദ്ധിക്ക്‌ വൈരുദ്ധ്യങ്ങളുടെ ഇടകലര്‍പ്പ്‌ 
എങ്ങനെ പൊരുത്തപ്പെടുത്താനൊക്കും. പ്രപഞ്ചത്തെ ഒന്നായോ സത്യത്തെ 
കേവലമായോ ഒരു യുക്തിചിന്തകനു വിലയിരുത്താനേ സാധ്യമല്ല. യുക്തി 
ചിന്തകനു അനിര്‍വചനീയമായ ഈ നിലനില്‍പ്പിനെ നോക്കി ആശ്ചര്യം, 
ആശ്ചര്യം എന്നു പറയുക മാത്രമേ സാധ്യമാവു. ഭഗവാന്‍ ഗീതയില്‍ പറയു 
ന്നതു നോക്കുക: 


ആശ്ചര്യ വത്പശ്യതികശ്ചിദേനം 
ആശ്ചര്യ വദ്വദതിതഥവചാന്യഃ 
ആശ്ചര്യവച്ചൈനമന്യ്യഃ ശ്യണോത? 
ശ്രുത്വാപ്യേനംവേദനചൈവകശ്ചിത്‌. 


ഭഗ. ഗീത. 2-29 


“ചിലരിതിനെ ആശ്ചര്യമായി കാണുന്നു. മറ്റു ചിലര്‍ അത്ഭുതമായി പറ 
യുന്നു. വേറെ ചിലര്‍ അത്ഭുതമായി കേള്‍ക്കുന്നു. കേട്ടാലും ഇതിനെ സുക്ഷ്മ 
മായി അറിയുന്നവരാരും തന്നെയില്ല.” ഇനിയും സത്യത്തെ കേവലമായി 
യുക്തിചിന്തയ്ക്കറിയാന്‍ പറ്റുമോ? മനസ്സിനും വാക്കിനും ചെന്നെത്താന്‍ കഴി 
യാത്ത അനന്തമായ അഖണ്ഡബോധസത്യത്തെ യുക്തിക്കെങ്ങനെ പിടിച്ചെ 
ടുക്കാന്‍ കഴിയും. കഠോപനിഷത്തിന്റെ പ്രഖ്യാപനം നോക്കുക: 


നായമാത്മപചവചനേനലഭ്യോ 
നമേധയാനബ്ചഹുനാശുതേന 
യമേവൈഷവ്യണുതേതേനലഭ്യൾ 
തസ്വൈഷ ആത്മാവിവ്യണുതേ തന്ുംസ്വാം. 


കോ. ഉ. 2-23 


“ഈ ആത്മാവ്‌ വേദപഠനം കൊണ്ടു കിട്ടുകയില്ല. ര്രന്ഥതാല്‍പ്പര്യം 
ഗ്രഹിക്കാന്‍ കഴിയുന്ന ബുദ്ധികൊണ്ടും ആത്മാവിനെ കിട്ടുകയില്ല. ധാരാളം 
കേട്ടതുകൊണ്ടും കിട്ടുകയില്ല. ഒരാള്‍ ഈ ആത്മാവിനെ പരമലക്ഷ്യമായി 
വരിക്കുമെങ്കില്‍ ആ സാധകന്‍ ആത്മാവിനെ കിട്ടുന്നതാണ്‌. അങ്ങനെയുള്ള 
സത്യാന്വേഷിക്ക്‌ ഈ ആത്മാവുമഹത്തും സര്‍വവ്യാപ്തവുമായ തന്റെ 
സ്വരൂപം മറ മാറ്റിത്തെളിച്ചു കൊടുക്കും.” ആത്മാനുഭവത്തിന്റെ ഈ രഹസ്യ 
ങ്ങളൊക്കെ ഉള്ളില്‍ കണ്ടുകൊണ്ടാണു ഗുരുദേവന്‍ “ഇതിലെങ്ങു ചരിച്ചിടും 
പ്രമാണം?” എന്നു ചോദിച്ചിരിക്കുന്നത്‌. 

ആത്മസത്യം പൂര്‍ണമായി സാക്ഷാത്കരിച്ചനുഭവിക്കുന്ന ഒരാള്‍ക്ക്‌ 
സകല പ്രപഞ്ച്രഭമങ്ങളും അവസാനിച്ച്‌ സര്‍വ്രത ആ സച്ചിദാനന്ദസ്വരുപം 


ആത്മോപദേശശതകം 719 


അനുഭൂതിവിഷയമാകുന്നു. ഈ പരമസത്യത്തെ അന്വേഷിക്കാത്തയാളുകള്‍ക്ക്‌ 
നശ്വരങ്ങളായ പ്രപഞ്ചവസ്തുക്കള്‍ തികച്ചും സത്യങ്ങളാണെന്നു തോന്നു 
ന്നു. അവരോടെത്ര പറഞ്ഞാലും സത്യബോധമുണ്ടാക്കുക സുകര 
മായിത്തോന്നുന്നില്ല. ഈ വൈരുദ്ധ്യത്തെ ജഗദീശശക്തിയുടെ വിനോദവി 
ദ്യയായിട്ടാണ്‌ ഗുരുദേവന്‍ ചിത്രീകരിക്കുന്നത്‌. 


95ട. വിപുലതയാര്‍ന്ന വിനോദവിദ്യ മായാ- 
വ്യവഹിതയായ്‌ വിലസുന്ന വിശ്വവീര്യം 
ഇവളിവളിങ്ങവതീര്‍ണ്ണയായിടും ത- 
ന്നവയവമണ്ഡകടാഹകോടിയാകും. 
വിപുലതയാര്‍ന്ന - ആദിയോ അന്തമോ കാണാനില്ലാത്തവിധം വിസ്തൃ 
തമായ; വിനോദവിദ്യ - ഒരു മഹേന്ദ്ജാലമാണീ; മായാവ്യവഹിതയായ്‌ - 
മായയുടെ മൂടുപടമണിഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നത്‌; വിലസുന്ന വിശ്വവീര്യം 
- അഖണ്ഡബോധസ്വരുപമായി പ്രകാശിക്കുന്ന പരമാത്മാവ്‌ തന്നെയാണ്‌; 
ഇവള്‍ - ഈ വിനോദവിദ്യ; ഇവള്‍ - ഈ ഇന്ദ്രജാലവിദ്യ; ഇങ്ങവതീര്‍ണ്ണയാ 
യിടും - ഇവിടെ പ്രകടരൂപം കൈക്കൊള്ളും; തന്നവയവം - അതോടെ ആ 
ഇന്ദ്രജാലത്തിന്റെ ഭാഗങ്ങളായ; അണ്ഡകടാഹകോടിയാകും - അനന്തകോടി 
ബ്രഹ്മാണ്ഡകടാഹങ്ങള്‍ പ്രത്യക്ഷപ്പെടും. 
ആദിയോ അന്തമോ കാണാനില്ലാത്ത വിധം വിസ്തൃതമായ ഒരു മഹേ 
ന്രജാലമാണീ മായയുടെ മൂടുപടമണിഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നത്‌. അഖ 
ണ്ഡബോധസ്വരൂപമായി പ്രകാശിക്കുന്ന പരമാത്മാവു തന്നെയാണ്‌ ഈ 
വിനോദവിദ്യ. ഈ ഇന്ദ്രജാലവിദ്യ ഇവിടെ പ്രകടരൂപം കൈകൊള്ളും. 
അതോടെ ആ ഇന്ദ്രജാലത്തിന്റെ ഭാഗങ്ങളായി അനന്തകോടി ബ്രഹ്മാണ്ഡ 
കടാഹങ്ങള്‍ പ്രത്യക്ഷപ്പെടും. 


അണ്ഡകടാഹകോടിയാകും 


അനന്തകോടി സ്രഹ്മാണ്ഡകടാഹങ്ങളെക്കൊണ്ടു നിറഞ്ഞതാണീ 
പ്രപഞ്ചം. ഇക്കാര്യം ഭാരതീയരായ ജുഷിമാര്‍ പണ്ടേ വെളിപ്പെടുത്തിയിട്ടുള്ള 
പ്രപഞ്ചരഹസ്യമാണ്‌. അടുത്തകാലത്തായി ആധുനികശാസ്ത്രത്തിനും ഇതു 
ബോധ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്‌. ഇങ്ങനെയുള്ള പ്രപഞ്ചത്തിന്റെ രഹസ്യം പുറമേ 
അന്വേഷിച്ചാല്‍ എങ്ങനെ തെളിയാനാണ്‌? ഇവിടെ വസ്തു ഒന്നേയുള്ളു എന്ന 
താണ്‌ പരമസത്യം. അഖണ്ഡബോധസ്വരുപനായ ആ ജഗദീശ്വരന്‍ മായയുടെ 
മൂടുപടമണിഞ്ഞ്‌ നടത്തുന്ന വലിയൊരു മഹേന്ദ്രജാലമാണിത്‌. ഒരു യോഗി 
തന്റെ ശക്തിയെ സ്പന്ദിപ്പിച്ച്‌ അനേകം പദാര്‍ഥങ്ങളെ ഉണ്ടാക്കിക്കാണി 
ക്കുന്നു. സമാധിപാകപ്പെട്ട ഒരു യോഗിക്ക്‌ ചെറിയൊരു പ്രപഞ്ചം തന്നെ 
സൃഷ്ടിക്കാന്‍ കഴിയുമെന്നാണ്‌ പ്രസിദ്ധി. പണ്ടു വിശ്വാമിത്രന്‍ ത്രിശങ്കുസ്വര്‍ഗം 
സൃഷ്ടിച്ച കഥ പ്രസിദ്ധമാണല്ലോ. ഐന്ദ്രജാലികന്‍ ഇന്ദ്രജാലവിദ്യകൊണ്ടു 
പലതും നിര്‍മിക്കുന്നു. ഇതുപോലെ പരമാത്മശക്തി സ്പന്ദിച്ച്‌ ആവിര്‍ഭവി 
ക്കുമ്പോള്‍ വിവിധ ഘട്ടങ്ങളില്‍ പ്രപഞ്ചപ്രതിഭാസങ്ങള്‍ രുപംകൊളളുന്നു. 


720 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്മുര്ണഷ്യാഖ്യാനം - ഭാഗം 7/ 





ശങ്കരഭഗവത്പാദര്‍ ദക്ഷിണാമൂര്‍ത്തി സ്തോത്രത്തില്‍ പ്രസ്താവിക്കുന്നതു 
നോക്കുക. 


ബ്വീജസ്യാന്തരിവാങ്കു രോജഗദിദം 
പ്രാങ്നിര്‍വികല്പംപുന- 
ര്‍മായാകല്പിതദേശകാലകലനാ- 
െവചിത്യചി്രീക്യതം 
മായാവി?വവിജ്യംഭയത്യപിമഹാ- 
യോഗീവയഃ സ്വേച്ഛയാ 
തസ്മമെശിീഗുരുമുര്‍ത്തയേ നമഇദം 
ശ്രിദകഷിണാമുരിത്തയേ. 


ദക്ഷി. സ്തോ. 2 


“വിത്തിനുള്ളില്‍ വൃക്ഷമെന്നപോലെ ഈ പ്രപഞ്ചം പരമാത്മചൈത 
നയത്തില്‍ ഏകിഭവിച്ചിരിക്കുന്നു. പരമാത്മശക്തിയായ മായ ആദ്യം ദേശകാല 
സങ്കല്പങ്ങളെയുളവാക്കുന്നു. അനന്തരം അതിവിചിത്രരൂപത്തില്‍ 
പ്രപഞ്ചചിത്രം ആവിര്‍ഭവിക്കുന്നു. ഈശ്വരന്‍ ഒരു മായാവിയെപ്പോലെയോ 
ഒരു മഹായോഗിയെപ്പോലെയോ ആണ്‌ ഈ പ്രപഞ്ചനിര്‍മിതി നടത്തുന്നത്‌. 
അങ്ങനെയുള്ള ദക്ഷിണാമൂര്‍ത്തിക്കു നമസ്‌ക്കാരം.” 


പ്രപഞ്ചാനുഭൂതി പരസ്പരവിരുദ്ധമാണ്‌. പരിമിതരുപത്തിലുള്ള അല്പ 
ദൃശ്യങ്ങള്‍ ഒരു ഭാഗത്ത്‌; പരമാണുവരെ അതിനെ നമുക്കു വിഭജിക്കാം. അതോ 
ടൊപ്പം ഒരനന്തത എങ്ങും വ്യാപിച്ചുനില്‍ക്കുകയും ചെയ്യുന്നു. ഉണ്ടെന്ന 
ബോധം പദാര്‍ഥങ്ങളില്‍ ഒരു ഭാഗത്ത്‌; അതേസമയം അപൂര്‍ണതയുടെ ചിഹ്ന 
മായ ഇല്ലെന്ന ബോധവും കാണപ്പെടുന്നു. പരസ്പരവിരുദ്ധമായ ഈ നില 
നില്‍പ്പിന്റെ യഥാര്‍ഥരൂപം ആത്മാര്‍ഥമായി ആരായുന്ന ഒരാള്‍ക്ക്‌ അചിരേ 
ണ അസ്തിനാസ്തികള്‍ക്കും അബ്ഖണ്ഡങ്ങള്‍ക്കും ഉപരിയായ അദ്വയ 
സത്യം തെളിയുന്നു. തൊണ്ണുറ്റാറാം പദ്യം വായിക്കുക. 


96. അണുവുമഖണ്ഡവുമസ്തി നാസ്തിയെന്നി- 

ങ്ങനെ വിലസുന്നിരുഭാഗമായി രണ്ടും; 

അണയുമനന്തരമസ്തി നാസ്തിയെന്നീ- 

യനുഭവവും നിലയറ്റു നിന്നുപോകും. 

അണുവും - അല്പദൃശ്യവും; അഖണ്ഡവും - അനന്തതയും; അസ്തി 

- ഉണ്ട്‌ എന്നും; നാസ്തി - ഇല്ല എന്നും; എന്നിങ്ങനെ - എന്നീവിധം; രണ്ടും 
- പരസ്പരവിരുദ്ധമായ രണ്ടു കാഴ്ചയും; ഇരു ഭാഗമായി വിലസുന്നു - 
വേര്‍പ്പെട്ടു പ്രകാശിക്കുന്നു; അണയും - സത്യമന്വേഷിച്ചാല്‍ ഈ രണ്ടു 
കാഴ്ചയും അസ്തമിക്കും; അനന്തരം - പുറമെയുള്ള ഈ കാഴ്ചകള്‍ അസ്ത 
മിക്കുന്നതിനെത്തുടര്‍ന്ന്‌; അസ്തി നാസ്തിയെന്നീ - ഉണ്ട്‌, ഇല്ല എന്നിങ്ങ 
നെയുള്ള; അനുഭവവും - ഉള്ളിലെ തോന്നലും; നിലയറ്റ്‌ - ആശ്രയമില്ലാതെ; 
നിന്നുപോകും - അവസാനിച്ചു പോകും. 


ആത്മോപദേശശതകം 721 





അല്പദൃശ്യവും അനന്തതയും, “ഉണ്ട്‌ എന്നും “ഇല്ല' എന്നും എന്നി 
ങ്ങനെ പരസ്പരവിരുദ്ധമായ രണ്ടു കാഴ്ചയും വേര്‍പ്പെട്ടു പ്രകാശിക്കുന്നു. 
സത്യമന്വേഷിച്ചാല്‍ ഈ രണ്ടു കാഴ്ചയും അസ്തമിക്കും. പുറമെയുള്ള കാഴ്ച 
കള്‍ അസ്തമിക്കുന്നതിനെത്തുടര്‍ന്ന്‌ ഉണ്ട്‌, ഇല്ല എന്നിങ്ങനെയുള്ള ഉള്ളിലെ 
തോന്നലും ആശ്രയമില്ലാതെ അവസാനിച്ചു പോകും. 


നിലയറ്റുപോകും 

മേശ, കസേര, മനുഷ്യന്‍, പക്ഷി, മൃഗം എന്നിങ്ങനെ അല്പദൃശ്യങ്ങള്‍ 
ഒരു ഭാഗത്തു കാണപ്പെടുന്നു. ഈ അല്പദൃശ്യങ്ങള്‍ കാണപ്പെടുന്നുണ്ടെ 
ങ്കിലും കണ്ണു തുറന്നുനോക്കുന്ന ഒരാള്‍ക്ക്‌ ഒരനന്തത ഇവയെ മൂടിനില്‍ക്കു 
ന്നതായി സ്പഷ്ടമായി തെളിയുന്നു. അതോടൊപ്പം “ഉണ്ട്‌ എന്നു കാണുന്ന 
കാഴ്ചയില്‍തന്നെ അതിന്റെ അപൂര്‍ണത വെളിവാക്കിക്കൊണ്ട്‌ “ഇല്ല' എന്ന 
അഭാവദര്‍ശനവും കാണപ്പെടുന്നു. തുടര്‍ന്ന്‌ “ഉണ്ട്‌, “ഇല്ല' എന്ന ആന്തരമായ 
അനുഭവവും സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഉണ്മയുടെയും ഇല്ലായ്മയു 
ടെയും ഈ അനുഭവം സാപേക്ഷമാണ്‌. ഒന്നുണ്ടെങ്കിലേ മറ്റൊന്നില്ലെന്ന 
തോന്നലിനവകാശമുള്ളൂ. ഇല്ലായ്മയുണ്ടെങ്കിലേ ഉണ്മയുടെ ബോധം വേണ്ടൂ. 
എന്നാല്‍ അദ്വയസത്യം നിരപേക്ഷമാണ്‌. അതു നിരപേക്ഷവും സ്വതന്ത്രവു 
മായതുകൊണ്ടു സാപേക്ഷമായ ഉണ്മയോ ഇല്ലായ്മയോ അവിടെ പ്രതിഭാ 
സിക്കുന്നില്ല. അഖണ്ഡബോധത്തിലെ ഉണ്മ അഥവാ സത്ത നിരപേക്ഷമാ 
ണ്‌. അതായത്‌ ഇല്ലായ്മയോടൊപ്പം അനുഭവപ്പെടുന്ന ഉണ്മയല്ല. കേവലമായ 
ഉണ്മയാണ്‌. അതുകൊണ്ടാണതു പൂര്‍ണാനുഭവമെന്നു സത്യദര്‍ശികള്‍ പറ 
യുന്നത്‌. ഭഗവാന്‍ ഗീതയില്‍ പറയുന്നതു നോക്കുക: 


അനാദിമത്പരം(ബഹ്മ 
നസത്തന്നാസദുച്യതേ. 


ഭഗ. ഗത. 13-12 


ആദ്യന്തരഹിതമായ പര്രബഹ്മത്തെ സത്തെന്നോ അസത്തെന്നോ 
പറക വയ്യ. ഈ പരര്രഹ്മത്തെ സ്വസ്വരൂപമായി സാക്ഷാത്കരിക്കുന്നയാ 
ളിന്‌ പുറമെയുള്ള അണ്വഖണ്ഡാസ്തിനാസ്തിദൃശ്യങ്ങള്‍ മാത്രമല്ല ആന്തര 
മായ അസ്തിനാസ്ത്യനുഭവങ്ങളും അപ്പാടെ ആശ്രയമില്ലാതെ മറഞ്ഞുപോ 
കുന്നതാണ്‌. ഈ അനുഭവരഹസ്യമാണു ഗുരുദേവന്‍ “നിലയറ്റുനിന്നുപോകും” 
എന്ന ഭാഗം കൊണ്ടു വ്യക്തമാക്കിയിരിക്കുന്നത്‌. 

അഖണ്ഡബോധമായ പരമാത്മാവിനെ സ്വസ്വരുപമായി സാക്ഷാത്ക 
രിക്കുമ്പോള്‍ പരിമിതങ്ങളായ അല്പദര്‍ശനങ്ങള്‍ക്കെന്തു സംഭവിക്കും? ഈ 
പരമസത്യം ബുദ്ധിക്കു തെളിയുമോ? അനുഭവവേളയില്‍ ഇതെങ്ങനെയി 
രിക്കും? ഈ ചോദ്യങ്ങള്‍ക്കുത്തരമാണടുത്ത പദ്യം. 


97. അണുവറിവിന്‍മഹിമാവിലംഗമില്ലാ- 
തണയുമഖണ്ഡവുമന്നു പൂര്‍ണ്ണമാകും; 


74-2003 46 


722 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം / 








അനുഭവിയാതറിവീലഖണ്ഡമാം ചിദ്‌- 
ഘനമിതു മാനഘനാമൃതാബ്ധിയാകും. 


അണു - കൊച്ചഹംബോധം അഥവാ ജീവാത്മാവ്‌; അറിവിന്‍മഹിമാ 
വില്‍ - അഖണ്ഡബോധത്തിന്റെ പൂര്‍ണതയില്‍; അംഗമില്ലാതണയും - സ്വരൂ 
പംവെടിഞ്ഞ്‌ ഏകിഭവിക്കും; അഖണ്ഡവും - അഖണ്ഡമായ പരമാത്മസ്വരുപം; 
അന്നുപൂര്‍ണ്ണമാകും - അതോടെ പൂര്‍ണമായി പ്രകാശിക്കും; അനുഭവിയാത 
റിവീല - ഈ സാക്ഷാത്കാരദശ അനുഭവിക്കാതെ അറിയാന്‍ കഴികയില്ല; 
അഖണ്ഡമാം ചിദ്ഘനം - അഖണ്ഡമായി ബോധം ഘനിഭവിച്ച അനുഭവ 
മാണ്‌; ഇതു മനഘനാമൃതാബ്ധിയാകും - ഈ അനുഭവം മൌനം മുറ്റി 
നില്‍ക്കുന്ന ഒരമൃതസമുദ്രമാണ്‌. 
കൊച്ചഹംബോധം അഥവാ ജീവാത്മാവ്‌ അഖണ്ഡബോധത്തിന്റെ 
പൂര്‍ണതയില്‍ സ്വരൂപം വെടിഞ്ഞ്‌ ഏകീഭവിക്കും. അഖണ്ഡമായ പരമാത്മ 
സ്വരൂപം അതോടെ പൂര്‍ണമായി പ്രകാശിക്കും. ഈ സാക്ഷാത്കാരദശ 
അനുഭവിക്കാതെ അറിയാന്‍ കഴികയില്ല. അഖണ്ഡമായി ബോധം ഘനീഭ 
വിച്ച അനുഭവമാണ്‌. ഈ അനുഭവം മൌനം മുറ്റിനില്‍ക്കുന്ന ഒരമൃതസമുദ്ര 
മാണ്‌. 


മൌാനഘനാമൃതാബ്ധിയാകും 


നിര്‍വികല്പസമാധിയില്‍ തെളിയുന്ന പൂര്‍ണമായ പരമാത്മസ്വരൂപ 
ത്തിന്റെ അനുഭവമാധുര്യം നിറഞ്ഞ ചിത്രീകരണമാണീ പദ്യം. നിര്‍വികല്പ 
സമാധി സാധനയും അനുഭവവും ചേര്‍ത്ത്‌ ഇത്ര - വ്യക്തമായും മധുരമായും 
ചിത്രീകരിച്ചിട്ടുള്ള വേദാന്തഭാഗങ്ങള്‍ അപൂര്‍വമാണ്‌. ഗുരുദേവന്റെ പ്രാഡ്ദാ 
നുഭൂതി ഈ ശ്ലോകത്തില്‍ ഉടനീളം മുഴങ്ങി നില്‍ക്കുന്നു. സവികല്പമെന്നും 
നിര്‍വികല്പമെന്നും സമാധി രണ്ടുവിധം, പതഞ്ജലി തന്റെ യോഗസൂത്ര 
ത്തില്‍ ഇവയെത്തന്നെ യഥാക്രമം “സം(്പര ജ്ഞാത മെന്നും “അസംരപ 
ജ്ഞാത മെന്നും പേരിട്ടിരിക്കുന്നു. വസ്തുബോധമാണെന്നുറപ്പു വന്നെങ്കിലും 
അറിവ്‌, അറിയുന്നവന്‍, അറിയപ്പെടുന്നത്‌ എന്ന (ത്രിപുടി വിട്ടുമാറാതെ 
നില്‍ക്കുന്ന സമാധിയാണു സവികലപസമാധി. മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരാ 
നയിൽ മണ്ണാണു വസ്തുവെന്നറിയാമെങ്കിലും ആനയുടെ രൂപം തോന്നാനി 
ടവരുന്നതുപോലെ. അറിവ്‌, അറിയുന്നവന്‍ ഇത്യാദി ്രിപുടിഭേദമെല്ലാം മാറി 
ശുദ്ധമായ കേവലബോധം പ്രകാശിക്കുന്നതാണു നിര്‍വികല്പസമാധി. 
“ത്രിപുടിമുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം” എന്നു ഗുരുദേവന്‍ തന്നെ പതി 
നാലാം പദ്യത്തില്‍ ഫ്ഥഞ്ഞിരിക്കുന്നത്‌ ഈ സമാധിയെക്കുറിച്ചുതന്നെയാണ്‌. 
ഇരുപത്തെട്ടാം പദ്യത്തില്‍ വിവരിക്കുന്ന തുരീയാനുഭവവും ഈ നിര്‍വികല്പ 
സമാധിതന്നെയാണ്‌. ഉപ്പുകട്ട വെള്ളത്തിലിട്ടാല്‍ അലിഞ്ഞു വെള്ളമായിത്തീ 
രുന്നു. വെള്ളവും ഉപ്പും പ്രത്യേകം കാണ്മാനില്ലാതാകുന്നു. അതുപോലെ 
ശ്രിപുടിമയമായ മനസ്സ്‌ ബോധവസ്തുവില്‍ അലിഞ്ഞു ചേര്‍ന്നു പ്രത്യേകം 
കാണ്മാനില്ലാതെ ഒന്നായിത്തീരുന്നു. ഇക്കാര്യമാണു ഗുരുദേവന്‍ “അണുവ 
റിവിന്‍ മഹിമാവിലംഗമില്ലാതണയും” എന്നു പറഞ്ഞിരിക്കുന്നത്‌. ഈ നിര്‍വി 


ആത്മോപദേശശതകം 723 


കല്പ സമാധിയില്‍ മാത്രമേ ്രഹ്മാനുഭവം പൂര്‍ണമാവൂ. 'അഖണ്ഡവുമന്നു 
പൂര്‍ണമാകും” എന്നു വെളിപ്പെടുത്തിയിരിക്കുന്നത്‌ അക്കാര്യം സൂചിപ്പിക്കാ 
നാണ്‌. നാദതരംഗങ്ങള്‍ പോലുമടങ്ങി ഒരാനന്ദസമുദ്രം പോലെ കേവല 
ബോധം സ്വയംപ്രകാശിച്ചു നില്‍ക്കുന്ന അനുഭവമാണു നിര്‍വികല്പസമാ 
ധി. അതുകൊണ്ടാണ്‌ “മനഘനാമൃതാബ്ധി” എന്നു വിശേഷിപ്പിച്ചിരിക്കു 
ന്നത്‌. വിവേകചുഡാമണിയില്‍ ശ്രീശങ്കരഭഗ്പാദര്‍ നിര്‍വികല്പ സമാധിരുപം 
വിവരിച്ചിരിക്കുന്നത്‌ നോക്കുക: 


വാചാവക്തുമശക്യമേവ മനസ്ാ- 
മന്തുംനവാശക്യതേ 
സ്വാനന്ദാമ്ൃതപുരപുരിതചര 
(ബഹ്മാംബുഗേര്‍വൈഭവം 
അംഭോരാശിവിശീര്‍ണ വാര്‍ഷികശിലാ- 
ഭാവം ഭജന്മേമനോ 
യസ്യാംശാംശലവേവിലിനമധുനാ- 
നന്ദാത്മനാനിര്‍വ്യതം. 


വിവേക. ചു. 482 


“വാക്കുകള്‍ക്കു വര്‍ണിക്കാന്‍ സാധ്യമല്ല. മനസ്സുകൊണ്ടു ചിന്തിക്കാനും 
കഴിവില്ല. സ്വസ്വരൂപത്തിലുള്ള ആനന്ദാമൃതം നിറഞ്ഞുകവിയുന്ന ബ്രഹ്മസ 
മുദ്രത്തിന്റെ മഹത്ത്വം അത്ര വലുതാണ്‌. ഇവിടെ എത്തിച്ചേരുമ്പോള്‍ മനസ്സു 
സമുദ്രത്തില്‍ ചിതറിക്കിടക്കുന്ന ആലിപ്പഴം പോലെ ആ സമുദ്രത്തിന്റെ ഓരോ 
അംശവുമായി ലയിച്ചുചേര്‍ന്നേകീഭവിച്ച്‌ ആനന്ദമാത്രമായിത്തീര്‍ന്നു നിര്‍വ്യ 
തിയടയുന്നു.” മറ്റൊരിടത്ത്‌ നിര്‍വികല്പസമാധിസ്വരൂപം ഭഗവത്പാദര്‍ 
ഇങ്ങനെ ചിത്രീകരിക്കുന്നു: 


സുഖചിദമ്ൃയതരാശയ ചിത്ത 
ഫേനംവില1നം 
ക്ഷയമധിഗതഏവവ്യത്ത? 
ചഞ്ചത്തരംഗഃ 
സ്തിമിതസുഖസമുദ്ദോന്നിര്‍വി- 
ചേഷ്ടസ്ുപുര്‍ണഃ 
കഥമിഹമമദുഃഖ്വം സര്‍വ 
ദൈകോഹമസ്മി. 


സ്വാത്മപകാശികം-28 


“ആനന്ദബോധാമൃതസമുദ്രത്തില്‍ ചിത്തമാകുന്ന പതവറ്റി. സങ്കല്പങ്ങ 
ളാകുന്ന കൊച്ചു കല്ലോലങ്ങള്‍ അടങ്ങി. നിശ്ചലമായ ഒരാനന്ദസമുദ്രം. അന 
ക്കമേയില്ല. സമ്പൂര്‍ണം. എനിക്കു ദുഃഖമെങ്ങനെയുണ്ടാവാന്‍. സദാ ഞാന്‍ 
മാത്രമേ നിലവിലുള്ളല്ലോ.” അനുഭവിച്ചുതന്നെ അറിയേണ്ടതാണീ നിര്‍വിക 
ല്പസമാധി. 


724 ശ്രീനാരായണ ഗുരുദ്ദവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 





9. പ്രജ്ഞാനം ബ്രഹ്മ 


ചിത്തം പാടേ ഒടുങ്ങിയാല്‍ പിന്നെയെന്തെങ്കിലും അവശേഷിക്കുമോ? 
അവശേഷിക്കുമെങ്കില്‍തന്നെ അതിനുവേണ്ടി എന്തിനിത്ര ക്ലേശിക്കണം. ഈ 
ലോകത്തു പലതുമറിയുന്നുണ്ട്‌. സുഖവും കുറെയൊക്കെ അനുഭവിക്കുന്നു 
ണ്ട്‌. പിന്നെയെന്തിനാണീ സത്യാന്വേഷണവും മറ്റും? ഇത്തരം സന്ദേഹ 
ങ്ങള്‍ക്കുള്ള സമാധാനമാണടുത്ത പദ്യം. 


98. ഇതുവരെ നാമൊരു വസ്തുവിങ്ങറിഞ്ഞി- 
ലതിസുഖമെന്നനിശം കഥിക്കയാലേ 
മതിമുതലായവ മാറിയാലുമാത്മ- 
സ്വതയഴിയാതറിവെന്നു ചൊല്ലിടേണം. 
ഇതുവരെ - പലതില്‍ ഭ്രമിച്ചു കഴിയുന്നതുവരെ; നാം - ലരകികന്മാര്‍; 
ഒരു വസ്തുവിങ്ങറിഞ്ഞീല - യഥാര്‍ഥ വസ്തുവിനെ അല്പംപോലും അറി 
യുന്നില്ല; അതിസുഖമെന്നു - അല്പഭ്രമങ്ങളില്‍ നല്ല സുഖമെന്ന്‌; കഥിക്ക 
യാലേ - പറഞ്ഞുകഴിഞ്ഞു കൂടുകയാണ്‌; മതി മുതലായവ - ബുദ്ധി തുടങ്ങി 
യവ; മാറിയാലും - ഒഴിഞ്ഞുപോയാലും; ആത്മസ്വതയഴിയാതെ - സ്വരൂപ 
ത്തിനൊരു കേടും വരാതെ; അറിവെന്നു ചൊല്ലിടേണം - ബോധം പ്രകാ 
ശിച്ചു നില്‍ക്കുമെന്നറിയേണ്ടതാണ്‌. 
പലതില്‍ ഭ്രമിച്ചു കഴിയുന്ന ലാകികന്മാര്‍ യഥാര്‍ഥ വസ്തുവിനെ 
അല്പംപോലും അറിയുന്നില്ല. അല്പ്രഭമങ്ങളില്‍ നല്ല സുഖമെന്നു പറഞ്ഞു 
കഴിഞ്ഞുകുടുകയാണ്‌. ബുദ്ധി തുടങ്ങിയവ ഒഴിഞ്ഞുപോയാലും സ്വരുപത്തി 
നൊരു കേടുംവരാതെ ബോധം പ്രകാശിച്ചു നില്‍ക്കുമെന്നറിയേണ്ടതാണ്‌. 


ഇതുവരെ നാമൊരു വസ്തുവിങ്ങറിഞ്ഞീല 


ഭാരതീയരായ സത്യദര്‍ശികളുടെ മഹത്തായ കണ്ടുപിടിത്തമിതാണ്‌. 
ബുദ്ധി, ഇന്ദ്രിയങ്ങള്‍, ശരീരം ഇവയെല്ലാം ഒഴിഞ്ഞുമാറിയാലും അഖണ്ഡ 
ബോധം സ്വയം പ്രകാശിച്ചു ബാക്കിനില്‍ക്കും. എന്നല്ല ഇവ ഒഴിഞ്ഞുപോകു 
മ്പോഴേ ആ സത്യം പൂര്‍ണമായി പ്രകാശിക്കു. അപ്പോള്‍ അത്‌ അനന്തമായ 
ഒരാനന്ദസമുദ്രമായി അനുഭവപ്പെടുകയും ചെയ്യും. ഈ അനുഭവമുണ്ടാകു 
ന്നതുവരെ അറിയപ്പെടുന്നതെല്ലാം സത്യവസ്തുവിലെ വെറും ഭ്രമങ്ങള്‍ മാത്ര 
മാണ്‌. ശ്രമങ്ങളെ അറിവുകളെന്നു തെറ്റിദ്ധരിച്ച്‌ അറിവുള്ളവന്‍ എന്നു സ്വയം 
അഭിമാനിക്കുകയാണു പാവപ്പെട്ട മനുഷ്യന്‍. പരമസത്യം വെളിപ്പെടാതിരി 
ക്കുന്നിടത്തോളം നമ്മുടെ ഇന്നത്തെ ശ്രമാനുഭവങ്ങളെ അറിവുകളാണെന്നേ 
നാം കരുതു. പരമസത്യം വെളിപ്പെടുന്നതോടെ ഇന്നത്തെ അറിവുകളൊക്കെ 
അറിവില്ലായ്മയുടെ പ്രകടരൂപങ്ങളായിരുന്നുവെന്നു കാണാന്‍ കഴിയും. ഇരു 
ട്ടില്‍ മാത്രമേ മിന്നാമിനുങ്ങിനു പ്രകാശിക്കാനൊക്കൂ. സൂര്യനുദിച്ചു കഴി 
ഞ്ഞാല്‍ മിന്നാമിനുങ്ങിന്റെ പ്രകാശം അതോടെ അസ്തമിക്കും. ഇതുപോ 
ലെതന്നെ ആത്മാന്വേഷണസുഖം അനുഭവിക്കാനിടവരാതിരിക്കുന്നിടത്തോളം 
ഇപ്പോഴുള്ള വിഷയസുഖങ്ങള്‍ സുഖങ്ങളായിതോന്നാം. ആത്മസുഖം അനു 


ആത്മോപദേശശതകം 725 


ഭവിച്ചു തുടങ്ങിയാല്‍ വിഷയസുഖങ്ങളെല്ലാം ദുഃഖങ്ങളായി മാത്രമേ അനുഭ 
വപ്പെടു. അതാണല്ലോ ഭഗവാന്‍ ഗീതയില്‍ പറയുന്നത്‌:- 


രസവര്‍ജം രസോപ്യസ്യ 
പരം ദൃഷ്ട്യാ നിവര്‍ത്തതേ. ഭഗ. ഗീത. 2-59 


“പരമാത്മദര്‍ശനം കൊണ്ടുണ്ടാകുന്ന ആനന്ദത്തിന്റെ മുന്‍പില്‍ ബാഹ്യ 
വിഷയങ്ങള്‍ രസവര്‍ജങ്ങളായിത്തീരുന്നു. അവ സത്യനിഷ്ഠന്റെ 
മുന്‍പില്‍നിന്നു പിന്‍വാങ്ങുകയും ചെയ്യുന്നു.” ഈ ആത്മനിഷ്ഠമായ അറിവും 
സുഖവും അന്വേഷിക്കാത്തവര്‍ “ഞങ്ങളെല്ലാം അറിയുന്നുണ്ട്‌, സുഖിക്കു 
ന്നുണ്ട്‌” എന്നു ജലപിച്ചുകൊണ്ടു കഴിഞ്ഞുകൂടുകയേയുള്ളൂ. തുഞ്ചത്താചാ 
ര്യന്‍ പറയുന്നതു നോക്കുക: 


ഭഈദുംബ്രത്തില്‍മശകത്തിന്നു തോന്നുമതിന്‍- 

മീതേ കദാപി സുഖ്വമില്ലെന്നു തത്പതിചു 

ചേതോവിമോഹിനി മയക്കായ്ക മായ തവ 

ദേഹോഹമമന്നിവയില്‍ നാരായണായ നമഃ ഹരി.നാ.ക?1. 27 


“അത്തിക്കായ്ക്കുളളിലുള്ള പുഴുക്കള്‍ അവിടം സ്വര്‍ഗമെന്നു കരുതുന്നു. 
അതുപോലെ ശരീരാദി ജഡങ്ങളില്‍ സുഖമുണ്ടെന്നു കാണിച്ച്‌ ചേതോമോ 
ഹിനിയായ മായ എന്നെ ഭ്രമിപ്പിക്കാതിരിക്കണേ ഭഗവാനേ.” പുഴുവിന്റെ ആ 
വാസസ്ഥാനമായ അത്തിക്കായ്‌ തന്നെ താമസിയാതെ സ്വയം ചീഞ്ഞളിഞ്ഞു 
താഴെ വീഴും. തന്റെ ആശ്രയംതന്നെ തകര്‍ന്നു കൊണ്ടിരിക്കുന്നു എന്നതറി 
യാതെയാണു പുഴു അഹങ്കരിക്കുന്നത്‌. അതുപോലെയാണ്‌ അജ്ഞാനിയായ 
മനുഷ്യനും. സുഖാശ്രയമായ സ്വദേഹം തന്നെ ജീര്‍ണിച്ചു നശിച്ചുകൊണ്ടി 
രിക്കുകയാണ്‌. അവിടെയിരുന്നുകൊണ്ടാണ്‌ “സുഖിക്കുന്നു, അറിയുന്നു. 
എന്നൊക്കെ അഭിമാനം കൊള്ളുന്നത്‌. ഇതാണ്‌ മായ. ഇതില്‍പ്പെട്ടു 
പോകാതെ ആത്മാവായ ശാശ്വതസത്യത്തെ തിരയണമെന്നു ഭാവം.” 


“പ്രജ്ഞാനം ബ്രഹ്മ” (ബോധമാണു (ബഹ്മം) എന്ന മഹാവാക്യ 
ത്തിന്റെ പൊരുളാണ്‌ പ്രസ്തുത പദ്യത്തിന്റെ താല്‍പ്പര്യം. ജഗ്വേദോപനിഷ 
ത്തായ “ഐതരേയത്തിലെ മഹാവാക്യമാണു “പ്രജ്ഞാനം ബ്രഹ്മ” എന്ന 
ത്‌. കാണുക, കേള്‍ക്കുക, മണക്കുക, സ്പര്‍ശിക്കുക, രസമനുഭവിക്കുക, വികാ 
രപ്പെടുക എന്നീ കര്‍മചലനങ്ങളാണു ജീവിതം. മേല്‍പ്പറഞ്ഞ ക്രിയകളോ 
രോന്നും ഓരോ ഇന്ദ്രിയങ്ങളുടെ പ്രത്യേകതകളാണ്‌. ഒരിന്ദ്രിയത്തിനു മറ്റൊ 
രിന്ദ്രിയത്തിന്റെ കഴിവില്ലെന്നുള്ളതും വ്യക്തമാണല്ലോ. എങ്കിലും എല്ലാ ക്രിയ 
കളും ചെയ്യുന്നത്ഒരാള്‍തന്നെയാണെന്നാണു സകലരുടെയും അനുഭവം. 
അപ്പോള്‍ ഇന്ദ്രിയങ്ങളില്‍നിന്നു ഭിന്നമായഒരു ബോധസത്ത മാറിമാറി ഇന്ദ്ര 
യങ്ങളാകുന്ന ഉപകരണങ്ങളെ ആശ്രയിക്കുമ്പോഴാണു വിവിധാനുഭവങ്ങള്‍ 
രൂപംകൊള്ളുന്നത്‌. ഇങ്ങനെ സ്വതന്ത്രമായി നിന്നുകൊണ്ട്‌ ഇന്ദ്രിയങ്ങളെ ചലി 
പ്പിക്കുന്ന ബോധം തന്നെയാണു പ്രജ്ഞാനം. വ്യക്തിശരീരങ്ങളെ ചലിപ്പി 
ക്കുന്ന അതേ ബോധംതന്നെയാണു പ്രപഞ്ചശരീരത്തെയാകെ ചലിപ്പിക്കു 
ന്നത്‌. അങ്ങനെ വ്യക്തിഗതമായ ബോധവും പ്രപഞ്ചഗതമായ ബോധവും 


726 ശ്രാമാരായണ ഗുരുദേവകൃതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 





ഒന്നെന്നു കാണിക്കാനാണുപനിഷത്ത്‌ ജ്ഞാനം ബ്രഹ്മ എന്നു പറഞ്ഞി 
രിക്കുന്നത്‌. ്രഹ്മാദി ദേവന്മാരിലും മനുഷ്യപക്ഷിമൃഗാദികളിലും ഒക്കെ 
നിറഞ്ഞു നില്‍ക്കുന്ന ബോധം ഒന്നുതന്നെയാണ്‌. ഈ അറിവാണു ശരിയായ 
അറിവ്‌. മറ്റൊക്കെവെറും ശ്രമം എന്നു താല്‍പ്പര്യം. 


10. അഹം ബ്രഹ്മാസ്മി 


മായയുടെ ആവരണം മാറിയവര്‍ക്കു “ഞാന്‍” എന്ന ജീവബോധവും 
പരമാത്മാവും ഒന്നു തന്നെ. അടുത്ത പദ്യത്തില്‍ “അഹം ബ്രഹ്മാസ്മി' (ഞാന്‍ 
ബ്രഹ്മമാകുന്നു)യെന്ന മഹാവാകൃത്തിന്റെ പൊരുള്‍ വ്യക്തമാക്കിക്കൊണ്ടു 
മഹത്തായ തന്റെ വേദാന്തചര്‍ച്ച ഉപസംഹരിക്കാന്‍ കളമൊരുക്കുകയാണു 
ഗുരുദേവന്‍. 


99. അറിവഹമെന്നതുരണ്ടുമേകമാമാ- 
വരണമൊഴിഞ്ഞവനന്യനുണ്ടുവാദം 
അറിവിനെ വിട്ടഹമന്യമാകുമെന്നാ- 
ലറിവിനെയിങ്ങറിയാനുമാരുമില്ല. 


ആവരണമൊഴിഞ്ഞവന്‍ - മായയുടെ മൂടുപടം മാറിയ സത്യനിഷ്ഠന്‍; 
അറിവഹമെന്നതുരണ്ടും - അഖണ്ഡബോധമായ പരമാത്മാവും “ഞാന്‍” എന്ന 
ജീവബോധവും; ഏകമാം-ഒന്നുതന്നെ; അന്യനുണ്ടുവാദം-ആവരണം മാറാത്ത 
അജ്ഞാനിക്കതില്‍ സംശയമുണ്ട്‌; അറിവിനെ വിട്ട-അഖണ്ഡബോധത്തെ വിട്ട്‌; 
അഹം - “ഞാന്‍” എന്ന ജീവബോധം; അന്യമാകുമെന്നാല്‍ - വേറെയാണെന്നു 
വന്നാല്‍; അറിവിനെ - പരമാത്മാവിനെ; ഇങ്ങറിയാനും - ഈ ലോകത്തു 
സാക്ഷാത്കരിക്കാനും; ആരുമില്ല - ആരുമില്ലെന്നു വന്നുപോകും. 
മായയുടെ മൂടുപടം മാറിയ സത്യനിഷ്ഠന്‍ അഖണ്ഡബോധമായ പര 
മാത്മാവും “ഞാന്‍” എന്ന ജീവബോധവും ഒന്നുതന്നെ. ആവരണം മാറാത്ത 
അജ്ഞാനിക്കതില്‍ സംശയമുണ്ട്‌. അഖണ്ഡബോധത്തെ വിട്ട്‌ “ഞാന്‍” എന്ന 
ജീവബോധം വേറെയാണെന്നു വന്നാല്‍ പരമാത്മാവിനെ ഈ ലോകത്തു 
സാക്ഷാത്കരിക്കാനും ആരുമില്ലെന്നു വന്നുപോകും. 


അറിവഹമെന്നതുരണ്ടുമേകമാം 


യജൂര്‍വേദോപനിഷത്തായ “ബൃഹദാരണ്യക'ത്തിലെ മഹാവാക്യമാണ്‌ 
“അഹം ബ്രഹ്മാസ്മി (ഞാന്‍ ബ്രഹ്മമാകുന്നു) എന്നത്‌. മനുഷ്യശരീരം 
സത്യാന്വേഷണത്തിനുവേണ്ടി ജീവനു നല്‍കിയിട്ടുള്ള ഉപകരണമാണ്‌. 
ഇങ്ങനെ ഒരു ശരീരം നിര്‍മിച്ചു തന്നിട്ട്‌ പരിപൂര്‍ണനായ പരമാത്മാവു തന്നെ 
ആ ശരീരത്തിനുള്ളില്‍ കടന്നു നിന്നുകൊണ്ടു ബുദ്ധിക്കു പ്രകാശമരുളി. 
അങ്ങനെ സാക്ഷിയായിനിന്നു ബുദ്ധിയെ പ്രകാശിപ്പിച്ചുകൊണ്ട്‌ സകലവ്യ 
ക്തികളിലും സദാ സ്ഫുരിക്കുന്ന “ഞാന്‍” എന്ന ബോധം ആ പരമാത്മാ 
വിന്റെ സ്വരൂപം തന്നെയാണ്‌. ഇന്ദ്രിയമനോബുദ്ധികളുടെ മാലിന്യങ്ങളുമായി 
ചേര്‍ന്നിരിക്കുമ്പോള്‍ അതഹംകാരമെന്നറിയപ്പെടുന്നു. മാലിന്യങ്ങളകന്നാല്‍ 
പരമാത്മസ്വരുപമായിത്തീരുന്നു. മഹാവാകൃത്തില്‍ 'ബ്രഹ്മ'പദംകൊണ്ടു 


ആത്മോചദഭദശശതകം 727 








സര്‍വത്ര പരിപൂര്‍ണമായ പരമാത്മസത്യത്തെയാണു പരാമര്‍ശിക്കുന്നത്‌. 
“അസ്മി” (ആകുന്നു) എന്ന പദം അഹങ്കാരമായിത്തോന്നുന്ന ഇപ്പോഴത്തെ 
“ഞാന്‍” മാലിന്യങ്ങളകന്നു ബ്രഹ്മമായി പ്രകാശിക്കുമ്പോഴുണ്ടാകുന്ന ജീവ 
ബ്രഹ്മൈക്യത്തെ വ്യക്തമാക്കുന്നു. ഇതാണു വാകൃതാല്‍പ്പര്യം. 

ഞാന്‍, ഞാന്‍ എന്നിങ്ങനെ നിരന്തരം പ്രകടമാകുന്ന ബോധം നേരിട്ടു 
പരമാത്മാവിന്റെ അംള്‍മാണെന്നറിയേണ്ടതാണ്‌. മനസ്സു മുതലായ ഉപകര 
ണങ്ങള്‍ ഇല്ലാതാകുമ്പോള്‍ പരമാത്മാവു സാക്ഷാത്കരിക്കപ്പെടുന്നതില്‍ 
നിന്നും ഈ വസ്തുത തെളിയുന്നു. മനസ്സു മുതലായവയെപ്പോലെ ഇല്ലാ 
തായി നശിക്കുന്ന ജഡദൃശ്യമാണു “ഞാന്‍” എന്നു വന്നാല്‍ ഒരു സത്യാന്വേ 
ഷിയില്‍ പരമാത്മാവിനെ ദര്‍ശിക്കാന്‍ പിന്നെ ആരും അവശേഷിക്കാതെ 
പോകും. പരമാത്മലബ്ധിയെന്ന മോക്ഷം പ്രാപിക്കാന്‍ ആരുമില്ലെന്നു 
വന്നാല്‍ മോക്ഷാന്വേഷണം വ്യര്‍ഥമെന്നും വന്നുചേരും. അതുകൊണ്ട്‌ എല്ലാ 
ജീവികളിലും നിരന്തരം സ്ഫുരിക്കുന്ന “ഞാന്‍” പരമാത്മാവാണെന്നറിയണം. 
ഒരന്വേഷകന്‍ ഈശ്വരനുണ്ടെന്നംഗീകരിച്ചേ തീരൂ എന്നില്ല. തന്നിലുള്ള 
“ഞാന്‍” എന്ന ബോധത്തിന്റെ യഥാര്‍ഥരൂപം അന്വേഷിച്ചു കണ്ടെത്തിയാല്‍ 
മതി. അതോടെ സകല സംശയങ്ങളും ഇല്ലാതാകുന്നതാണ്‌. ഇതാണു വേദാ 
ന്തിയുടെ സ്വസ്വരുപാനുസന്ധാനം. ജഡസങ്കല്പങ്ങളില്‍ നിന്നുമകറ്റി സ്വസ്വ 
രൂപം പൂര്‍ണമായി അറിയുമ്പോള്‍ അന്വേഷകന്‍ സ്വയം ബ്രഹ്മസ്വരുപം 
കൈക്കൊണ്ട്‌ “അഹംബ്രഹ്മാസ്മി' എന്ന മഹാവാക്യാര്‍ഥം സാക്ഷാത്കരി 
ക്കുന്നു. ഇങ്ങനെ തികഞ്ഞ നിരീശ്വരവാദികളെപ്പോലും യുക്തിയുക്തം സത്യ 
ത്തിലേക്കു തിരിച്ചുവിടാന്‍ കഴിവുള്ളതാണു വേദാന്തശാസ്ത്രമെന്നോര്‍ക്കേ 
ണ്ടതാണ്‌. (അറുപത്തെട്ടാം പദ്യത്തിന്റെ വ്യാഖ്യാനം വായിക്കുക.) 


11. സത്യാനുഭൂതിക്കുള്ള രാജപാതകള്‍ 


ഇങ്ങനെ വേദാന്തശാസ്ത്രത്തിലെ സത്തായ സിദ്ധാന്തങ്ങളെല്ലാം സമ 
ഗ്രമായി ചര്‍ച്ചചെയ്ത്‌ സാധനാമാര്‍ഗങ്ങളും അനുഭൂതിദശകളും വിശദമായി 
പ്രതിപാദിച്ചു. ഇനി ഒരു സത്യാന്വേഷി നിരന്തരം നിലനിറുത്തേണ്ട ഭാവന 
യെയും അനുഷ്ഠിക്കേണ്ട ഉപനിഷത്സമ്മതമായ ഉപാസനയെയും ഉപദേ 
ശിച്ചുകൊണ്ടു ഗ്രന്ഥം പരിസമാപിപ്പിക്കുകയാണു ഗുരുദേവന്‍. 


100. അതുമിതുമല്ലസദര്‍ത്ഥമല്ലഹം സ- 
ച്ചിദമൃതമെന്നു തെളിഞ്ഞു ധീരനായി 
സദസദിതി പ്രതിപത്തിയറ്റു സത്തോ- 
മിതി മൃദുവായ്‌ മൃദുവായമര്‍ന്നിടേണം. 
അഹം അതും ഇതും അല്ല-ഞാന്‍ അതുമല്ല, ഇതുമല്ല; അസദര്‍ഥ 
മല്ല-ജഡദൃശ്യമൊന്നും ഞാനല്ല; സച്ചിദമൃതം-ഞാന്‍ സച്ചിദാനന്ദസ്വരൂപനായ 
പരമാത്മാവാണ്‌; എന്നു തെളിഞ്ഞ്‌-എന്നിപ്രകാരം വ്യക്തമായി ഭാവന ചെയ്ത്‌; 
ധീരനായി-ഏകാഗ്രത നേടി; സദസദിതി-ഉണ്ടു, ഇല്ല എന്നിങ്ങനെയുള്ള 
സാപേക്ഷാനുഭവങ്ങളില്‍; പ്രതിപത്തിയറ്റ-പൂര്‍ണവിരക്തനായി; സത്ത്ഒം 


7൧8 ശീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





ഇതി-സത്തായ ബ്രഹ്മത്തിന്റെ പ്രതീകമായ പ്രണവത്തെ ഉപാസിച്ച്‌; മൃദുവായ്‌ 
മൃദുവായ്‌-പതുക്കെപ്പതുക്കെ; അമര്‍ന്നിടേണം-അഖണ്ഡബോധത്തില്‍ ലയി 
ച്ചൊന്നാകണം. 


ഞാന്‍ അതുമല്ല. ഇതുമല്ല. ജഡദൃശ്യമൊന്നും ഞാനല്ല. ഞാന്‍ സച്ചിദാ 
നന്ദസ്വരുപനായ പരമാത്മാവാണ്‌. എന്നിപ്രകാരം വ്യക്തമായി ഭാവനചെയ്ത്‌ 
ഏകാഗ്രതനേടി ഉണ്ട്‌, ഇല്ല എന്നിങ്ങനെയുള്ള സാപേക്ഷാനുഭവങ്ങളില്‍ 
പൂര്‍ണവിരക്തനായി സത്തായ ബ്രഹ്മത്തിന്റെ പ്രതീകമായ പ്രണവത്തെ ഉപാ 
സിച്ചു പതുക്കെപ്പതുക്കെ അഖണ്ഡബോധത്തില്‍ ലയിച്ചൊന്നാകണം. 


മൃദുവായ്മൃദുവായമര്‍ന്നിടേണം 


ഇടവിടാതെയുള്ള സ്രഹ്മാഭ്യാസം ഏകാഗ്രമായുള്ള പ്രണവോപാസന 
ഇവ രണ്ടുമാണു ്രഹ്മസാക്ഷാത്കാരത്തിലേക്കുള്ള രാജപാതകള്‍. ഇവ 
യാണീ പദ്യത്തില്‍ ഗുരുദേവനുപദേശിക്കുന്നത്‌. നിരന്തരമായ ബ്രഹ്മാഭ്യാ 
സത്തിനാദ്യമായി വേണ്ടത്‌ വ്യക്തമായ വസ്തുബോധമാണ്‌. ആത്മാവിനെ 
ക്കുറിച്ച്‌ എണ്ണമറ്റ മതഭേദങ്ങളുണ്ട്‌. ആത്മാവു ദേഹമാണ്‌. ശൂന്യമാണ്‌. ക്ഷണി 
കവിജ്ഞാനമാണ്‌. പ്രകൃതിയും പുരുഷനും രണ്ടാണ്‌. ജീവാത്മാവും പരമാ 
ത്മാവും വെവ്വേറെയാണ്‌ ഇങ്ങനെ പോകുന്നു മതഭേദങ്ങള്‍. പൂര്‍ണസത്യം 
സാക്ഷാത്കരിക്കാത്തവര്‍ക്കാണീ മതഭേദങ്ങള്‍. ഈ മതഭേദങ്ങളില്‍ കുടു 
ങ്ങിപ്പോയാല്‍ ബ്രഹ്മാഭ്യാസം സാധ്യമല്ലാതാകും. അതുകൊണ്ടു ്രഹ്മസാ 
ക്ഷാത്കാരം കൊതിക്കുന്ന ഒരാള്‍ ഉപനിഷത്‌ പാരമ്പര്യത്തെ സമാശ്രയിച്ച്‌ 
ആദ്യമായി അദ്വൈതബ്രഹ്മത്തെ വ്യക്തമായി ധരിക്കണം. ഇതു സൂചിപ്പിക്കാ 
നാണ്‌ “അതുമിതുമല്ല' എന്നാദ്യമായി പ്രസ്താവിച്ചിരിക്കുന്നത്‌. ഇങ്ങനെ മത 
ഭേദങ്ങളില്‍ കുടുങ്ങിപ്പോകാതെ സൂക്ഷിക്കുന്നതോടൊപ്പം ദേഹമുള്‍പ്പെടെ 
യുള്ള ജഡദൃശ്യങ്ങളില്‍ മോഹിച്ചുപോകാതെയും ശ്രദ്ധിക്കണം, ജഡമോഹ 
മാണല്ലോ (്രഹ്മാഭ്യാസനത്തിനേറ്റവും വലിയ തടസ്സം. അതു വെളിപ്പെടു 
ത്താനാണ്‌ “അസദര്‍ഥമല്ല' എന്നു പ്രസ്താവിച്ചിരിക്കുന്നത്‌. ഇങ്ങനെ വ്യക്ത 
മായ വസ്തുബോധവും ജഡദൃശ്യങ്ങളുടെ മിഥ്യാത്വവും ഉറപ്പുവന്നാല്‍ നിര 
ന്തരം ബ്രഹ്മഭാവന അഭ്യസിക്കാം. ശുദ്ധിവന്നു തെളിഞ്ഞു ഏകാകൃഗ്രപ്പെടുന്ന 
ചിത്തത്തിനു ്രഹ്മഭാവന അത്യന്തം ലളിതമായി അഭ്യസിക്കാവുന്നതാണ്‌. 
കാമകോധമദമാത്സര്യാദി അശുദ്ധികള്‍ വിട്ടകലുന്നതാണു ചിത്തത്തിന്റെ 
തെളിവ്‌. ഭേദചിന്ത പോയി വസ്തു ഒന്നേയുള്ളു എന്നുറപ്പു വരുന്നതാണ്‌ 
ഏകാഗ്രത. ഇതുതന്നെയാണ്‌ ധീരത. ഇതിനെ ഗീതയില്‍ “വ്യവസായാത്മി 
കാബുദ്ധി' എന്നാണു ഭഗവാന്‍ വിളിച്ചിരിക്കുന്നത്‌. അങ്ങനെ തെളിഞ്ഞു ധീര 
നായി “സച്ചിദമൃതമെന്നു” ഭാവന ചെയ്യണം. ശരിക്കും ഭാവാെദ്വതം പരിശീ 
ലിക്കാനാണു ഗുരുദേവന്‍ മുന്‍പു പലയിടത്തുമെന്നപോലെ ഇവിടെയും ആവ 
ശ്യപ്പെട്ടിരിക്കുന്നത്‌. സര്‍വവ്യാപിയും പ്രപഞ്ചകാരണവുമായ അദ്വയബ്രഹ്മ 
മാണു താനെന്നു സാധകര്‍ നിരന്തരം ഭാവനചെയ്യണം. ചിത്തത്തില്‍ നിന്നും 
അല്‍പങ്ങളായ ദൃശ്യസങ്കല്‍പങ്ങളെ മാറ്റിനിറുത്തി ആ ദൃശ്യങ്ങളുടെ പിന്നില്‍ 
ഒരഖണ്ഡബോധത്തിന്റെ സാന്നിദ്ധ്യം അനുഭവിക്കാന്‍ യത്നിക്കണം. ഉള്ളില്‍ 
ഈ ഭാവന പരിശീലിക്കവെ പുറമെയും സര്‍വത്ര ഒരഖണ്ഡബോധവസ്തു 


ആത്മോപദേശശതകം 729 


ഇടതിങ്ങി നില്‍ക്കുന്നതായി ഭാവന ചെയ്യണം. ഉണ്ട്‌, ഇല്ല എന്ന ഭാവാഭാ 
വരൂപമായ പ്രപഞ്ചദൃശ്യാനുഭവമാണ്‌ പുറമേ ്രഹ്മഭാവനയ്ക്കു തടസ്സമെന്നു 
മുന്‍പു പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അഖണ്ഡബോധഭാവനയി 
ലൂടെ ഈ “സദസദിതി പ്രതിപത്തിയറ്റു' പോകണം. എല്ലാം അഖണ്ഡമായ 
ഉണ്മ അഥവാ ബോധം മാത്രം എന്ന ബുദ്ധി ഉറയ്ക്കണം. ഇതിനൊക്കെ സഹാ 
യകമായി ്രഹ്മസ്വരൂപം ചര്‍ച്ചചെയ്യാനും വിവരിച്ചു കേള്‍ക്കാനും ശ്രമിക്ക 
ണം. മനസ്സ്‌ ത്രഹ്മചിന്തനത്തില്‍ നിന്നും വിട്ടുപോകാതെ നോക്കണം. ഇതാണ്‌ 
ബ്രഹ്മാഭ്യാസം. ശങ്കരഭഗവത്പാദര്‍ പറയുന്നതു നോക്കുക:- 


തച്ചിത്തനം തത്കഥനം 
അനദ്വ്യോന്യം തത്പബ്വോധനം 
ഏതദേകപരത്വംച 
ബ്വഹ്മാഭ്യാന്ം വിദുര്‍ബ്യുധാഃ 


അതുതന്നെ ചിന്തിക്കുക, അതുതന്നെ പറയുക, അതുതന്നെ ചര്‍ച്ച 
ചെയ്യുക, അതില്‍ ഏകാഗ്രപ്പെടുക ഇതാണ്‌ ബ്ഹ്മാഭ്യാസം. മനസ്സിനു 
ശുദ്ധിയും ഏകാഗ്രതയുമുള്ളവര്‍ക്കേ ഇതു പറ്റൂ. 

്രഹ്മാഭ്യാസത്തോടൊപ്പം മനസ്സിനെ അന്തര്‍മുഖമാക്കി അഖണ്ഡബോ 
ധത്തില്‍ നേരിട്ടു കൊണ്ടെത്തിക്കുന്ന ബ്രഹ്മോപാസനയാണു ണവോപാ 
സന. ഉപനിഷത്തുകളെല്ലാം ്രണവോപാസന ഏകകണ്ഠമായി അംഗീകരി 
ക്കുന്നു. “ഓം” എന്ന പ്രണവം ബ്രഹ്മപ്രതീകമാണ്‌. പ്രപഞ്ചാനുഭവങ്ങളോ 
ടൊപ്പം ശുദ്ധബോധാനുഭവത്തിന്റെയും പ്രതീകമാണ്‌ “ഓം”. അ, ഉ, മ്‌ എന്ന 
മൂന്നു വര്‍ണങ്ങളും അവയ്ക്കുപരി നാദവും ചേര്‍ന്നതാണു പ്രണവം. ഇവ 
യില്‍ “അ” ജാഗ്രത്തിനെയും, “ഉ” സ്വപ്നത്തെയും, മ്‌” സുഷുപ്തിയെയും 
നാദം ശുദ്ധബോധാനുഭവമായ തുരീയത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. 
ഈ പ്രവണത്തെക്കുറിച്ചു കഠോപനിഷത്തിന്റെ പ്രഖ്യാപനം നോക്കുക: 


ഏതദ്ധ്യേവാക്ഷരം (ബ്വഹ്മ 
ഏതദ്ധ്യേവാക്ഷരം പരം 

ഏതദ്ധ്യേവാക്ഷരം ജ്ഞാത്വാ 

യോയദിച്ഛതിതമ്പ്യതത്‌. കഠോ. ഉ. 2-16 


“ഈ അക്ഷരം തന്നെയാണു ബ്രഹ്മം. ഈ അക്ഷരം തന്നെയാണു ജഗ 
ത്തിന്റെ പരമകാരണം. ഈ അക്ഷരം അറിഞ്ഞുപാസിച്ചാല്‍ ആരെന്താഗ്രഹി 
ക്കുന്നുവോ അയാള്‍ക്കു അതു സാധ്യമായിത്തീരുന്നു'. സഗുണനിര്‍ഗുണോ 
പാസനകളെ സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ടുള്ള സാധനയാണു പ്രണ 
വോപാസന. പ്രണവം ഉച്ചരിക്കുമ്പോള്‍ ആദ്യം മനസ്സിനു വ്യക്തമായ ഒരാ 
ലംബനം ലഭിക്കുന്നു. എന്നാല്‍ ഉച്ചരിച്ചു തീരുമ്പോള്‍ പ്രണവത്തോടൊപ്പം 
മനസ്സും ചെറുതായി ക്രമേണധ്വനിമണ്ഡലവും കടന്നു “ധ്വനിയുമടങ്ങുമിട്‌ത്ത്‌ 
ചെന്നേകീഭവിക്കുന്നതായി കാണാം. അങ്ങനെ സഗുണത്തില്‍ തുടങ്ങി നിര്‍ഗു 
ണബോധത്തില്‍ മനസ്സിനെ നേരിട്ടു കൊണ്ടെത്തിക്കാന്‍ കഴിവുള്ള ഒരത്ഭുത 


730 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം / 





പ്രതീകമാണു പ്രണവം. നാവുകൊണ്ടു നീട്ടിയുച്ചരിച്ചോ മനസ്സുകൊണ്ടുച്ച 
രിച്ചോ പ്രണവം ഉപാസിക്കാവുന്നതാണ്‌. മറ്റൊന്നും കൂട്ടിച്ചേര്‍ക്കാതെ ഈ 
ദിവ്യമന്ത്രം ആര്‍ക്കും ഉപാസിക്കാന്‍ ഒരു തടസ്സവുമില്ല. സദാസമയവും ഈശ്വ 
രപ്രതീകമായി പ്രണവം അംഗീകരിച്ച്‌ മനസ്സിനവലംബമാക്കി ജപിക്കാവുന്ന 
താണ്‌. മനസ്സിന്റെ മനോരാജ്യങ്ങളും ദുര്‍വാസനകളും പ്രണവം ജപിച്ചക 
റ്ലാന്‍ യത്നിക്കാവുന്നതാണ്‌. പ്രണവം നീട്ടിയുച്ചരിച്ചു ലയിപ്പിച്ചാല്‍ അതോ 
ടൊപ്പം മനസ്സും മൃദുവായി ലയിച്ചു ചേര്‍ന്നേകാഗ്രപ്പെടുന്നു. ഇ്രയെളുപ്പ 
ത്തില്‍ മനസ്സിനെ ഏകാഗ്രപ്പെടുത്താനുള്ള കഴിവു മറ്റൊരു ശബ്ദത്തിനുമി 
ല്ല. പ്രണവം തനിയേ ഉച്ചരിച്ചു കൂടെന്നും എപ്പോഴും ഉച്ചരിച്ചുകുടെന്നും ഒക്കെ 
പലരും പറഞ്ഞു പരത്തിയിട്ടുണ്ട്‌. അതൊക്കെ ഉപനിഷത്തുകളുടെയും ഗീത 
യുടെയും അഭിപ്രായങ്ങള്‍ക്കു വിരുദ്ധമാണെന്നു കാണേണ്ടതാണ്‌. പ്രണവം 
മാത്രമുച്ചരിച്ചു മനസ്സിനെ മൃദുവായി ലയിപ്പിക്കാനാണല്ലോ ഗുരുദേവനും ആവ 
ശ്യപ്പെട്ടിരിക്കുന്നത്‌. മുണ്ഡകോപനിഷത്തു പറയുന്നതു നോക്കുക: 


പ്രണവോഗന്തുഭ ശരോഹ്യാത്മാ 

ബ്്ഹ്മതല്ലകഷ്യമുച്യതേ 

അപ്രമത്തേന വേദ്ധവ്യം 

ശത്വത്തന്മയോഭവ. മുണ്ഡകം 2-2-4 


പ്രണവമാണു വില്ല്‌, ബുദ്ധിയാണു ശരം, ബ്രഹ്മമാണു ലക്ഷ്യം. ശരം 
വില്ലില്‍ തൊടുത്തി പ്രമാദം പറ്റാതെ ലക്ഷ്യത്തില്‍ എയ്തു കൊള്ളിക്കണം. 
സാധാരണ അമ്പു ലക്ഷ്യത്തില്‍ എങ്ങനെ കൊണ്ടു തറച്ചിരിക്കുന്നുവോ അതു 
പോലെ ബുദ്ധി ്രഹ്മത്തില്‍ തന്മയീഭവിക്കണമെന്നു താല്‍പര്യം. ഇതു 
ഏതാനും ദിവസംകൊണ്ടു ബന്ധപ്പെട്ടു സാധിക്കേണ്ട കാര്യമല്ല. ഭാവാദ്വൈ 
തപരിശീലനം കൊണ്ടു ഭേദചിന്തകളകന്നു ശുദ്ധമായ മനസ്സ്‌ നിരന്തരമായ 
പ്രണവോപാസനയിലൂടെ ചിരകാലംകൊണ്ടു സാധിക്കേണ്ടതാണ്‌. അതുകൊ 
ണ്ടാണു ഗുരുദേവന്‍ “സത്തോ മിതി മൃദുവായ്‌ മൃദുവായമര്‍ന്നിടേണം' എന്നു 
പ്രസ്താവിച്ചിരിക്കുന്നത്‌. 

ഉപനിഷത്താകുന്ന കലശാബ്ധി കടഞ്ഞെടുത്ത ദിവ്യാമൃതമാണാത്മോ 
പദേശശതകം. ഭേദചിന്തകളിലും കാമക്രോധങ്ങളിലും പെട്ടുഴലുന്ന മനു 
ഷ്യനെ ഈ അദ്വൈതാമൃതം പാനം ചെയ്യിപ്പിച്ച്‌ അജരനും അമരനുമാക്കുക 
യാണു കരുണാനിധിയായ ഗുരുവിന്റെ ലക്ഷ്യം. ഗുരുവിന്റെ പാദകമലങ്ങളെ 
സമാശ്രയിച്ചുകൊണ്ട്‌ ഈ അമൃതം പാനം ചെയ്യാനുള്ള യോഗ്യത നമുക്കു 
നേടാം: 


ആത്മബോധമമ്യതോപമം പകര്‍- 
ന്നാര്‍ത്തരെക്കരുണയോടുണര്‍ത്തുവാ൯ 
ബ്വഹമസത്തയിയൊടലിഞ്ഞുചേര്‍ന്നതായ്‌ 
തമന്ന വാണ ഗുരുദേവനെത്തൊഴാം. 


ഓംതത്‌ സത്‌ ശാന്തിഃ ശാന്തിഃ ശാന്തിഃ 


2 


ബ്രഹ്മവിദ്യാപഞ്ചകം 


ഇത്‌ എന്നെവിടെവച്ചു രചിച്ചു എന്നറിയാന്‍ വ്യക്തമായ തെളിവു 
കളില്ല. ്രഹ്മജിജ്ഞാസുക്കളായ തന്റെ ശിഷ്യന്മാരെ ഉദ്ദേശിച്ചാണിതു 
രചിച്ചിട്ടുള്ളത്‌. ശിവഗിരിയില്‍ ഒരു ബ്രഹ്മവിദ്യാലയം വേണമെന്നും 
അവിടെ കുട്ടികളെച്ചേര്‍ത്തു (ബ്രഹ്മവിദ്യ പഠിപ്പിക്കണമെന്നും ഗുരുദേ 
വന്‍ ഗാഡമായി ആഗ്രഹിച്ചിരുന്നു. ്രഹ്മവിദ്യാപഞ്ചകം രചിക്കുമ്പോള്‍ 
അദ്ദേഹം ്രഹ്മവിദ്യാലയത്തിലെ കുട്ടികളെ മുന്നില്‍ കണ്ടിരുന്നിരി 
ക്കണം. ബ്രഹ്മജിജ്ഞാസുക്കള്‍ക്കാകമാനം ഒരനുഗ്രഹമാണികൃതി. 
ബ്രഹ്മവിദ്യ പ്രതിപാദിക്കുന്ന അഞ്ചു പദ്യങ്ങള്‍ ഉള്‍കൊള്ളുന്നതായ 
തുകൊണ്ട്‌ ബ്രഹ്മവിദ്യാപഞ്ചകം എന്ന പേരും നല്‍കപ്പെട്ടിരിക്കുന്നു. 


ഉപനിഷദ്ധിദ്യയാണു ബ്രഹ്മവിദ്യ. പ്രപഞ്ചത്തിനേകാശ്രയമായ സത്യത്തെ 
അതായതു ബ്രഹ്മത്തെ നേരിട്ടു കാട്ടിത്തരുന്ന വിദ്യയാണ്‌ ബ്രഹ്മവിദ്യ. ഉപ 
നിഷത്‌ കലശാബ്ധി കടഞ്ഞെടുത്ത ബ്രഹ്മവിദ്യയാകുന്ന അമൃതിനെ അഞ്ചു 
വിശിഷ്ട പദ്യങ്ങളാകുന്ന രത്നകുംഭങ്ങളില്‍ നിറച്ച്‌ അനുഗ്രഹാശി 
സ്ററുകളോടെ മനുഷ്യവര്‍ഗ്ഗത്തിനു സംഭാവന ചെയ്തിരിക്കുന്നതാണ്‌ ഗുരുദേ 
വന്റെ ഈ കൃതി. ഇതു വായിച്ചു മനനം ചെയ്യുന്നവര്‍ അചിരേണ സുകൃതി 
കളായിത്തീര്‍ന്നു സത്യാനുഭവമുള്ളവരായി ഭവിക്കുമെന്നുള്ളതു നിര്‍വിവാദ 
മാണ്‌. 


നിത്യാനിത്യവിവേകതോ ഹി നിതരാം 
നിര്‍വേദമാപദ്യ സദ്‌-- 
വിദ്വാനത്ര ശമാദിഷട്കലസിതഃ 
സ്യാന്മുക്തികാമോ ഭുവി; 
പശ്ചാദ്‌ ബ്രഹ്മവിദുത്തമം ്രണതിസേ- 
വാദ്യൈഃ പ്രസന്നം ഗുരും 
പ്ൃച്ഛേത്‌ കോ/ഹമിദം കുതോ ജഗദിതി 
സ്വാമിന്‍! വദ ത്വം പ്രഭോ! 1 


ത്വം ഹി ബ്രഹ്മ ന ചേന്ദ്രിയാണി ന മനോ 
ബുദ്ധിര്‍ന ചിത്തം വപുഃ 

പ്രാണാഹങ്കൃതയോ/ന്യദപ്യസദവി- 
ദ്യാകല്പിതം സ്വാത്മനി 


732 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സന്വ്രര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





സര്‍വം ദൃശ്യതയാ ജഡം ജഗദിദം 
ത്വത്തഃ പരം നാന്യതോ 
ജാതം ന സ്വത ഏവ ഭാതി മൃഗതൃ- 
ഷ്ണാഭം ദരീദൃശ്യതാം. 2 


വ്യാപ്തം യേന ചരാചരം ഘടശരാ- 
വാദീവ മൃത്സത്തയാ 
യസ്യാന്തഃസ്ഫുരിതം യദാത്മകമിദം 
ജാതം യതോ വര്‍ത്തതേ; 
യസ്മിന്‍ യത്‌ പ്രളയേ/പി സദ്ഘനമജം 
സര്‍വം യദന്വേതി തത്‌ 
സത്യം വിദ്ധ്യമൃതായ നിര്‍മ്മലധിയോ 
യസ്മൈ നമസ്‌ കുർവതേ. 3 


സൃഷ്ട്വേദം പ്രകൃതേരനുപ്രവിശതീ 
യേയം യയാ ധാര്യതേ 
പ്രാണീതി പ്രവിവിക്തഭുഗ്ബഹിരഹം 
പ്രാജ്ഞസ്സുഷുപ്ത യതഃ 
യസ്യാമാത്മകലാ സ്ഫുരത്യഹമിതി 
പ്രത്യന്തരങ്ഗം ജനൈര്‍- 
യസ്യ സ്വസ്തി സമര്‍ത്ഥ്യതേ പ്രതിപദാ- 
പൂര്‍ണ്ണാ ശൃണു ത്വം ഹി സാ. 4 


പ്രജ്ഞാനം ത്വഹമസ്മി തത്ത്വമസി തദ്‌ 
ബ്രഹ്മായമാത്മേതി സം- 
ഗായന്‍ വിപ്രചര പ്രശാന്തമനസാ 
ത്വം ്രഹ്മബോധോദയാത്‌ 
പ്രാരബ്ധം ക്വ നു സഞ്ചിതം തവ കിമാ- 
ഗാമി ക്വ കര്‍മ്മാപ്യസത്‌ 
ത്വയ്ൃദ്യ്യസ്തമതോ/ഖിലം ത്വമസി സ- 
ച്ചിന്മാത്രമേകം വിഭുഃ 5 


വ്യാഖ്യാനം 


എന്താണ്‌ ബ്രഹ്മവിദ്യ? 

ജീവിതത്തിന്റെ പരമലക്ഷ്യം സത്യസാക്ഷാത്കാരമാണ്‌. പുറത്തുള്ള 
എല്ലാ പദാര്‍ത്ഥങ്ങളും ഉണ്ടായി ജീര്‍ണ്ണിച്ചു നശിച്ചുപോകുന്നവയാണെന്നു 
തെളിഞ്ഞിട്ടുണ്ട്‌. ഇങ്ങനെ മാറി മറയുന്ന നശ്വരങ്ങളായ കാഴ്ചകളില്‍ മാറാ 
തെയും മറയാതെയും ഒരു വസ്തു നിലവിലുണ്ടോ എന്നുള്ളതാണ്‌ സത്യാ 


ബ്വഹമവിദ്യാപഞ്ചകം 733 


ന്വേഷണം. മാറിപ്പോകാവുന്ന അനേകം നാമരുപങ്ങളില്‍ മാറാതെ നില്‍ക്കുന്ന 
വസ്തുസത്ത ഭാതികപദാര്‍ത്ഥങ്ങളില്‍ തന്നെ കാണ്മാനുണ്ട്‌. സ്വര്‍ണ്ണം 
കൊണ്ടുള്ള പലതരം ആഭരണങ്ങള്‍തന്നെ ഇതിന്നു ദൃഷ്ടാന്തമാണ്‌. മാല, 
വള, തുടങ്ങിയ ആഭരണങ്ങളുടെ പേരുകളും രൂപങ്ങളും മാറി മാറി വരാവു 
ന്നവയാണ്‌. പേരുകളും രൂപങ്ങളും എത്രയൊക്കെ മാറിയാലും അവയി ല്‍ 
മാറാതെ നില്‍ക്കുന്ന ഒരു വസ്തുവുണ്ട്‌. അതാണ്‌ സ്വര്‍ണ്ണം. അതുപോലെ 
സൂര്യചന്ദ്രാദിമനുഷ്യരുള്‍പ്പെടെയുള്ള പ്രപഞ്ചനാമരുപങ്ങളില്‍ മാറിപ്പോകാത്ത 
അമൃതസ്വരൂപമായ ഒരു സത്യം നിലവിലുണ്ടോ എന്നുള്ളതാണന്വേഷണം. 
ഒരു ജിജ്ഞാസുവിന്‌ അങ്ങനെയൊരു സത്യം കണ്ടെത്താന്‍ കഴിഞ്ഞാല്‍ 
തന്റെ യഥാര്‍ത്ഥ രൂപം നിത്യമായ ആ സത്യസ്ഥിതിയിലാണെന്നു ബോദ്ധ്യ 
പ്പെടും. ഇന്നനുഭവിക്കുന്ന വ്യക്തിത്വം ആ സത്യവസ്തുവില്‍ തല്‍ക്കാലമുളള 
ഒരു കാഴ്ച മാത്രമാണെന്നും തെളിയും. അതോടെ ജനനം, മരണം, ജര, 
നര, രോഗബാധ തുടങ്ങിയ ക്ലേശങ്ങള്‍ കൊണ്ടു നിറഞ്ഞ ഈ സംസാരയാ 
ത്രയെക്കുറിച്ചുള്ള ഭയം ഒടുങ്ങുകയും ചെയ്യും. ഒരു സത്യവസ്തുവില്ലെന്നു 
വന്നാല്‍ ചിന്താശീലനായ ഒരാള്‍ക്കു ദുഃഖഭൂയിഷ്ടമായ ജീവിതം 
അര്‍ത്ഥശുന്യമായേ അനുഭവപ്പെടുകയുള്ളൂ. ഈ ചിന്താഗതിയുടെ ഫലമാ 
യിട്ടാണ്‌ അതിപുരാതനകാലത്തു തന്നെ ഭാരതീയരായ തപസ്വികള്‍ സത്യാ 
ന്വേഷണത്തിലേര്‍പ്പെട്ടത്‌. അമൃതസ്വരൂപമായ ഒരു സത്യവസ്തുവില്‍ രൂപം 
കൊണ്ടതാണ്‌ ജീവിതമെന്ന്‌ അവര്‍ കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ 
കണ്ടെത്തിയ സത്യത്തെ അതീവ സ്പഷ്ടമായി അവര്‍ വിവരിച്ചിട്ടുണ്ട്‌. 
സത്യത്തെ കണ്ടെത്താനുള്ള മാര്‍ഗ്ഗവും സംശയരഹിതമായി വെളിപ്പെടുത്തി. 
സത്യസ്വരൂപം വിവരിച്ച്‌ മാര്‍ഗ്ഗനിര്‍ദ്ദേശം ചെയ്യുന്ന ഗ്രന്ഥങ്ങളാണ്‌ ഉപനിഷ 
ത്തുകള്‍. ഈ ഉപനിഷത്തുകളിലെ വിദ്യയാണ്‌ ബ്രഹ്മവിദ്യ. പ്രപഞ്ചത്തിനേ 
കാശ്രയമായ സത്യത്തെ അതായതു ബ്രഹ്മത്തെ നേരിട്ടുകാട്ടിത്തരുന്ന വിദ്യ 
യാണ്‌ ബ്രഹ്മവിദ്യ, ബ്രഹ്മനിഷ്ഠനായ ഒരു ഗുരുവിന്റെ അടുത്തിരുന്നു സംശ 
യനിവൃത്തിവരുത്തി അഭ്യസിക്കേണ്ട വിദ്യയാണ്‌ ബ്രഹ്മവിദ്യ. ഉപനിഷദബ്ധി 
കടഞ്ഞെടുത്ത ബ്രഹ്മവിദ്യയാകുന്ന അമൃതിനെ അഞ്ചു വിശിഷ്ടപദ്യങ്ങളാ 
കുന്ന രത്നകുംഭങ്ങളില്‍ നിറച്ചു അനുഗ്രഹാശിസ്സുകളോടെ മനുഷ്യവര്‍ഗ്ഗ 
ത്തിനു സംഭാവനചെയ്തിരിക്കുന്നതാണ്‌ ശ്രീനാരായണഗുരുദേവന്റെ ബ്രഹ്മ 
വിദ്യാപഞ്ചകം. 


ഗുരുദേവനാര്‌? 

ശ്രീനാരായണഗുരുദേവന്‍ ആരാണ്‌? അദ്ദേഹം കാട്ടിത്തരുന്ന ജീവിത 
മാര്‍ഗ്ഗം എന്താണ്‌? ഈ രണ്ടു ചോദ്യങ്ങള്‍ക്കും വ്യക്തികള്‍ അവരവരുടെ 
അറിവിന്റെ പരിമിതിയില്‍ നിന്നു കൊണ്ട്‌ ഇന്ന്‌ പലതരത്തിലും ഉത്തരം പറ 
ഞ്ഞുകഴിഞ്ഞിട്ടുണ്ട്‌. പക്ഷെ തന്റെ ജീവിതത്തെക്കുറിച്ചു ആ സത്യദര്‍ശിതന്നെ 
വ്യക്തമായ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടെന്നുളളത്‌ അറിയാതെയാണ്‌ ഈ 
വിലയിരുത്തലുകള്‍. ഗുരുദേവന്‍ താനാരാണെന്നും തനിക്കു വെളിപ്പെട്ടിട്ടുള്ള 
ജീവിതസത്യമെന്തെന്നും വ്യക്തമായി പ്രഖ്യാപിക്കുന്ന അഞ്ചു ശ്ലോകങ്ങളാണ്‌ 


734 ശ്രീനാരായണ ഗുരുദദേവക്യതികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം / 





ബ്രഹ്മവിദ്യാപഞ്ചകമെന്നറിയപ്പെടുന്നത്‌. തന്റെ ആദര്‍ശത്തെ ബഹുമാനിക്കു 
ന്നവരുണ്ടെങ്കിത്‌ അവര്‍ ഈ അഞ്ചു പദ്യങ്ങളും ഹൃദിസ്ഥമാക്കിവയ്ക്കണ 
മെന്നും അദ്ദേഹത്തിനാഗ്രഹമുള്ളതു പോലെ തോന്നുന്നു. പോര, മനനം 
ചെയ്തറിഞ്ഞു അവ തെളിയിക്കുന്ന ജീവിതമാര്‍ഗ്ഗം പിന്‍തുടരണമെന്നും 
നിര്‍ബന്ധമുണ്ട്‌. ്രഹ്മവിദ്യാപഞ്ചകത്തിന്റെ രചനാരീതി ആ മട്ടിലുള്ളതാ 
ണ്‌. ഉപനിഷത്‌ സാരസര്‍വ്വസ്വമായ ഈ കൃതി എല്ലാവരും പഠിച്ചറിയണമെന്നു 
അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഉപനിഷദ്‌ വിദ്യയായ ബ്രഹ്മവിദ്യയ്ക്ക്‌ ഒരു മുഖ 
വുരയായിട്ടാണ്‌ ഒന്നാമത്തെ പദ്യം രചിച്ചിരിക്കുന്നത്‌. മറ്റു നാലു പദ്യങ്ങളും 
ശിഷ്യന്റെ ചോദ്യങ്ങള്‍ക്കുള്ള ആചാര്യന്റെ ഉത്തരമെന്നനിലയിലും. വേദാന്ത 
ശാസ്ത്രപസിദ്ധങ്ങളായ പ്രധാന സിദ്ധാന്തങ്ങളെല്ലാം ഈ അഞ്ചു പദ്യങ്ങ 
ളിലുമായി അനുഭൂതിരസികതയോടെ സംഗ്രഹിച്ചിരിക്കുകയാണ്‌. ആചാര്യ 
പാദങ്ങളില്‍ മനസാ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്‌ നമുക്ക്‌ ഒന്നാംപദ്യ 
ത്തിന്റെ സാരം ഗ്രഹിക്കാന്‍ നോക്കാം. 


1 നിത്യാനിത്ൃയവിവേകതോ ഹി നിതരാം 
നിര്‍വ്വേദമാപദ്യ സ- 
വിദ്വാനത്ര ശമാദിഷട്‌ കലസിതഃ 
സ്യാന്മുക്തികാമോ ഭൂവിഃ 
പശ്ചാദ്ബ്രഹ്മവിദുത്തമം ്രണതിസേ- 
വാദ്യൈഃ പ്രസന്നം ഗുരും 
പൃച്ഛേത്‌ കോ/ഹമിദം കുതോ ജഗദിതി 
സ്വാമിന്‍ വദ ത്വം പ്രഭോ! 
അത്ര- ഈ ലോകത്തില്‍; സദ്‌ വിദ്വാന്‍ -സത്യം ഉണ്ടെന്നറിഞ്ഞ്‌ തിര 
യുന്നയാള്‍; നിത്യാനിത്ൃയവിവേകതഃ- നിത്യമേത്‌, അനിത്യമേത്‌ എന്നു വേര്‍തി 
രിച്ചറിഞ്ഞ്‌; നിതരാം- അത്യന്തം; നിര്‍വ്വേദം - വിരക്തി; ആപദ്യ - നേടിയിട്ട്‌; 
ശമാദിഷട്കലസിതഃ - ശമം, ദമം, ഉപരതി, തിതിക്ഷ, ശ്രദ്ധ; സമാധാനം എന്നീ 
ആറ്‌ സാധനകളും വേണ്ടപോലെ അഭ്യസിച്ച്‌; ഭൂവി - ഈ ഭൂമിയില്‍ വച്ചു 
തന്നെ; മുക്തി കാമഃ-മുക്തികാമനായി; സ്യാത്- ഭവിക്കണം, പശ്ചാത്‌ - എന്നിട്ട്‌; 
ബ്രഹ്മവിദുത്തമം ഗുരും - ബ്രഹ്മസാക്ഷാത്കാരം നേടി ജീവന്മുക്തനായി 
വര്‍ത്തിക്കുന്ന ഗുരുവിനെ; പ്രണതിസേവാദ്യൈഃ പ്രസന്നം - പ്രണാമം, 
ശുശ്രൂഷ മുതലായവകൊണ്ട്‌ സന്തുഷ്ടനാക്കിത്തീര്‍ത്തിട്ട്‌; സ്വാമിന്‍ പ്രഭോ 
അഹം കഃ- പ്രഭുവായ സ്വാമിന്‍ ഞാനാര്‍?; ഇദം ജഗത്കുതഃ- ഈ പ്രപഞ്ചം 
എവിടെനിന്നുണ്ടായി; ത്വം വദ-അങ്ങ്‌ പറഞ്ഞുതന്നാലും; ഇതിപൃച്ഛേത്‌ - 
എന്നു ചോദിക്കണം. 

ഈ ലോകത്ത്‌ സത്യമുണ്ടെന്നറിഞ്ഞ്‌ തിരയുന്നയാള്‍ ആദ്യമായി നിത്യ 
മേത്‌ അനിത്യമേത്‌ എന്നു വിചാരം ചെയ്തറിയണം. ഇക്കാണുന്നതും 
കേള്‍ക്കുന്നതുമെല്ലാം അസത്യമാണെന്നറിഞ്ഞ്‌ അവയില്‍ വിരക്തിസമ്പാദി 
ക്കണം. ശമം, ദമം, ഉപരതി, തിതിക്ഷ, ശ്രദ്ധ, സമാധാനം എന്നീ ആറു സാധ 
നകളും നല്ലപോലെ അഭ്യസിക്കണം. അങ്ങനെ ഈ കര്‍മ്മഭൂമിയില്‍ വച്ചു 
തന്നെ മോക്ഷകാമനായി ഭവിക്കണം. എന്നിട്ട്‌ ബ്രഹ്മസ്വരുപം സാക്ഷാത്കരി 


ഞ്ചഹ്മവിദ്യാപഞ്ചകം 735 





ച്ചനുഭവിക്കുന്ന സ്ഥിതപ്രജ്ഞനായ ഗുരുവിനെ സമീപിക്കണം. അദ്ദേഹത്തെ 
പ്രണമിച്ചുപചരിച്ചു പ്രസന്നനാക്കിത്തീര്‍ക്കണം. ഗുരു പ്രസന്നനായാല്‍ 
“ഞാനാര്‌? ഈ പ്രപഞ്ചം എവിടെനിന്നുണ്ടായി?” എന്നീ രണ്ടു ചോദ്യങ്ങളും 
ചോദിച്ചിട്ട്‌ പ്രഭോ, ഈ സംശയങ്ങള്‍ തീര്‍ത്തുതന്നാലും എന്നപേക്ഷിക്കണം. 


സാധനചതുഷ്ടയസമ്പത്തി 


ജീവിതത്തിന്റെ പരമസത്യം സാക്ഷാത്കരിച്ച ഒരാചാര്യന്‌ പ്രധാനമായി 
മനുഷ്യരാശിക്കു നല്‍കുവാന്‍ ഒരു സന്ദേശമേ ഉണ്ടായിരിക്കുകയുള്ളൂ. “എല്ലാ 
കര്‍മ്മചലനങ്ങളിലും കൂടി ആ സത്യത്തെ തിരയു”. എന്നതാണാ സന്ദേശം. 
പരമ സത്യം സാക്ഷാത്കരിച്ചനുഭവിക്കാന്‍ ഇടയായിപ്പോയതു കൊണ്ട്‌ ശ്രീനാ 
രായണഗുരുദേവനും മുഖ്യമായി ലോകത്തിനു നല്‍കുന്ന സന്ദേശം അതുത 
ന്നെ. ബ്രഹ്മവിദ്യ മനുഷ്യനായി ജനിച്ച ആര്‍ക്കും അഭ്യസിക്കാവുന്നതാണ്‌. 
അതിന്‌ ജാതി ഭേദമോ മതഭേദമോ വേദാദ്ധ്യയനം തുടങ്ങിയുള്ള മുന്‍വിധി 
കളോ യാതൊന്നും തന്നെയില്ല. അല്പം ചില തയ്യാറെടുപ്പുകള്‍ കഴിഞ്ഞാല്‍ 
ബ്രഹ്മവിദ്യ ആര്‍ക്കുമഭ്യസിക്കാം. ഒന്നാം പദ്യത്തില്‍ ഗുരുദേവന്‍ ആ തയ്യാ 
റെടുപ്പുകള്‍ എന്തൊക്കെയാണെന്ന്‌ വിവരിക്കുകയാണ്‌. വിദ്യയഭ്യസിക്കുവാന്‍ 
ആരെ എങ്ങനെ സമീപിക്കണമെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. 


സാധനചതുഷ്ടയസമ്പന്നന്‍ അഥവാ നാലു സാധനകള്‍ പരിശീലിച്ചു 
റപ്പിച്ചയാള്‍ ആണ്‌ ബ്രഹ്മവിദ്യക്കധികാരി നിത്യാനിത്യവസ്തുവിവേകം, ഇഹാ 
മുത്രഫലഭോഗ വിരാഗം, ശമദമാദി സാധനസമ്പത്തി, മുമുക്ഷുത്വം ഇവയാണ്‌ 
സാധനചതുഷ്ടയം. 


നിത്യാനിത്യ വസ്തുവിവേകം 


ഈ ലോകത്തില്‍ നിത്യമേത്‌ അനിത്യമേത്‌ എന്നു വേര്‍തിരിച്ചറിയുന്ന 
താണ്‌ നിത്യാനിത്യവസ്തുവിഭവകം. ഇന്ദ്രിയങ്ങള്‍ക്ക്‌ വിഷയമാകുന്ന എല്ലാ 
പദാര്‍ത്ഥങ്ങളും ഉണ്ടായിമറയുന്നതായിട്ടാണ്‌ കാണുന്നത്‌. അതുകൊണ്ടു 
പ്രത്യക്ഷത്തില്‍തന്നെ അവയൊന്നും നിത്യമാകാന്‍ വയ്യ. പക്ഷെ ഉണ്ടായി 
മറയുന്ന ജഡദൃശ്യങ്ങള്‍ക്ക്‌ ഉണ്ടാകാനും നിലനില്‍ക്കാനും മറയാനും അടി 
ത്തറയായി ഒരു ചേതനമായ നിലനില്‍പ്‌ ഉണ്ടായിരുന്നേ പറ്റു. അപ്പോള്‍ കാണ 
പ്പെടുന്ന ദൃശ്യങ്ങളെല്ലാം ക്ഷണികമെന്നും അവയ്ക്കാധാരമായി നിന്നുകൊണ്ട്‌ 
അവയെ കണ്ടറിയുന്ന ചേതനന്‍ മാത്രമാണ്‌ നിതൃസത്യമെന്നും ധരിക്കണം. 
ചേതനനായ ദ്രഷ്ടാവ്‌ നിത്യം; അചേതനങ്ങളായ ദൃശ്യങ്ങള്‍ അനിത്യം. ഈ 
വിവേകമാണ്‌ ബ്രഹ്മജിജ്ഞാസയ്ക്കു മുന്‍പുണ്ടാകേണ്ട നിത്യാനിത്യവസ്തു 
വിവേകം. ഗീത രണ്ടാമദ്ധ്യായത്തില്‍ മുപ്പത്തെട്ടാം ശ്ലോകം വരെ ഭഗവാന്‍ 
അര്‍ജ്ജുനനോട്‌ ഈ വിവേകമാണുപദേശിക്കുന്നത്‌. ഇക്കാര്യമാണ്‌ ഗുരുദേ 
വന്‍ “നിത്യാനിത്യവിവേകതഃ' എന്നു പദ്യത്തില്‍ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


ഇഹാമുര്രഫലഭോഗവിരാഗം 


ഈ ലോകത്തും പരലോകത്തും കിട്ടാവുന്ന എല്ലാ ഭാതിക സുഖങ്ങ 
ളേയും മനസാ ഉപേക്ഷിക്കലാണ്‌ ഇഹാമുത്രഫലഭോഗവിരാഗം. ഭൌതിക 


736 (ശ്രീനാരായണ ഗുരുദേവക്യതികശി സന്ധ്ുര്‍ണവ്യാഖ്യാനം - ഭാഗം / 





വസ്തുക്കളെല്ലാം ഇവിടെയുള്ളതായാലും പരലോകത്തുള്ളതായാലും നിര 
വധി ദോഷങ്ങള്‍കൊണ്ട്‌ നിറഞ്ഞവയാണ്‌. ജനനം, മരണം, ജര, വ്യാധി തുട 
ങ്ങിയ ദോഷങ്ങള്‍ ഭാതികവസ്തുക്കളെ സദാ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 
ചിന്താശീലന്മാര്‍ക്ക്‌ ഇക്കാര്യം അനായാസേന ബോദ്ധ്യമാകും. അതുകൊണ്ട്‌ 
അനിത്യങ്ങളായ വിഷയങ്ങളില്‍ അവര്‍ സംഗമുപേക്ഷിക്കുന്നു. വൈരാഗ്യം 
നാലുതരമുണ്ട്‌ (1) യതമാന വൈരാഗ്യം; (2) വ്യതിരേകവൈരാഗ്യം; (3) ഏകേ 
ന്ദ്രിയ വൈരാഗ്യം (4)വശീകാരവൈരാഗ്യം. ഈ ലോകത്തു സാരമായിട്ടുള്ള 
തെന്ത്‌? നിസ്സാരമായിട്ടുള്ളതെന്ത്‌? എന്നന്വേഷിക്കാനുള്ള പ്രയത്നത്തിന്റെ 
പ്രാരംഭമാണ്‌ യതമാന വൈരാഗ്യം. എന്റെ ഹൃദയത്തില്‍ അനേകം അഭിലാ 
ഷങ്ങളും കാമക്രോധാദി ദോഷങ്ങളും നിലനിന്നിരുന്നു. അവയില്‍ ഇന്ന ഇന്ന 
ദോഷങ്ങളെയെല്ലാം ജയിച്ചുകഴിഞ്ഞിരിക്കുന്നു. ഇനി ഇന്ന ഇന്ന ദോഷങ്ങളെ 
ജയിക്കാനുണ്ട്‌. മനസ്സ്‌ ഈ അറിവിലെത്തുമ്പോഴാണ്‌ വ്യതിരേകവൈരാഗ്യം, 
ലോകഭോഗങ്ങള്‍ക്കുവേണ്ടിയുള്ള ബാഹ്യചലനങ്ങള്‍ പൂര്‍ണ്ണമായി അവസാ 
നിച്ചു. എങ്കിലും മനസ്സില്‍ ഉത്കണ്ഠ നിശ്ശേഷം നശിച്ചിട്ടില്ല. എന്നാല്‍ മന 
സ്സിലെ ഉത്കണ്ഠ കര്‍മ്മങ്ങള്‍ക്കു കാരണമാകുന്നില്ല. ഈ നിലയാണ്‌ ഏകേ 
ന്രിയ വൈരാഗ്യം. കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ എല്ലാ വിഷയങ്ങളിലും 
മനസ്സ്‌ പൂര്‍ണ്ണമായും നിസ്സംഗമായിത്തീരുന്ന അവസ്ഥയാണ്‌ വശികാരവൈ 
രാഗ്യം. ഈ വൈരാഗ്യം വന്നുകഴിഞ്ഞാല്‍ പിന്നെ അടുത്ത പടി ഇടതി 
ങ്ങിയ ആത്മാനുഭവമാണ്‌. കഠോപനിഷത്തിലെ നചികേതസ്സും, യോഗവാ 
സിഷ്ഠത്തിലെ രാമനും ഈ വൈരാഗ്യത്തില്‍ എത്തിനില്‍ക്കുന്നവരാണ്‌. 
ശ്രീനാരായണഗുരുദേവന്‍ തന്നെ ഈ വൈരാഗ്യത്തിലെത്തിയതിന്റെ ഫല 
മായിട്ടാണ്‌ ചെറുപ്പത്തില്‍തന്നെ ബ്രഹ്മാന്വേഷണത്തിനായി വീടുവിട്ടിറങ്ങി 
യത്‌. നേരേമറിച്ചു ഗീതയിലെ അര്‍ജ്ജുനന്‍ യതമാനവൈരാഗ്യത്തിലേ എത്തി 
യിട്ടുള്ളു. ദുഃഖഭുയിഷ്ഠങ്ങളും ദോഷദുഷ്ടങ്ങളുമായ ലോകഭോഗങ്ങളില്‍ 
കാക്കയുടെ കാഷ്ഠത്തിലെന്നപോലെ അസഹ്യബുദ്ധിയുണ്ടാകുന്നതാണ്‌ 
വൈരാഗ്യത്തിന്റെ ഉച്ചകോടി. ആത്മാനുഭവത്തോടുകൂടിയാണ്‌ മനസ്സിന്‌ ഈ 
സ്ഥിതി വന്നു ചേരുന്നത്‌. ഇതത്രേ ചരവൈരാഗ്യം. നേരത്തെ വിവരിച്ച നാലെ 
ണ്ണവും അപരവൈരാഗ്യത്തില്‍പെടുന്നു. ഇതൊക്കെ മനസ്സില്‍ കണ്ടുകൊ 
ണ്ടാണ്‌ ഗുരുദേവന്‍ “നിതരാം നിര്‍വ്വേദമാപദ്യ” എന്നു പറഞ്ഞിരിക്കുന്നത്‌. 


ശമാദിഷട്കസമ്പത്ത്‌ 


ശമം, ദമം, തിതിക്ഷ, ഉപരതി, ശ്രദ്ധ, സമാധാനം ഇവയാണ്‌ ശമാദിഷ 
ട്കസമ്പത്ത്‌. 

ഏകാഗ്രമായ അനുഭുതിയില്‍ കൂടി മനസ്സ്‌ ലക്ഷ്യത്തില്‍ ഉറച്ചുനില്‍ക്കു 
ന്നതാണ്‌ ശമം, ഉത്തമം, മദ്ധ്യമം, അധമം എന്നിങ്ങനെ ശമം മൂന്നുവിധമുണ്ട്‌. 
ബാഹ്യവിഷയങ്ങളെ തിരഞ്ഞുകൊണ്ടുള്ള എല്ലാ വികാരങ്ങളും പരിത്യജിച്ചു 
വികാരരഹിതമായ വസ്തുവായി ചിത്തം സ്ഥിതിചെയ്യുന്നതാണ്‌ ഉത്തമമായ 
ശമം. ബ്രഹ്മനിര്‍വ്വാണം കൈവരുത്തുന്നതാണ്‌ ഈ ശമം. ആത്മസങ്കല്പ 
ത്തിന്റെ പ്രവാഹത്തില്‍തന്നെ ഉറച്ചു നിന്നാല്‍ അതു മധ്യമമായ ശമം. ഉത്ത 


ബ്ചഹ്മവവിദ്യാപഞ്ചകം 737 





മമായ ശമത്തില്‍ അനുഭുതിയല്ലാതെ സങ്കല്പമില്ല. മധ്യമമായ ശമത്തില്‍ സങ്ക 
ല്പമുണ്ടെങ്കിലും അവയില്‍ നിരന്തരമായ ആത്മാനുഭുതി കുടിക്കലര്‍ന്നിരി 
ക്കും. മനസ്സ്‌ ശുദ്ധസത്ത്വഗുണംകൊണ്ട്‌ നിറഞ്ഞുവെന്നാണിതിനര്‍ത്ഥം. മന 
സ്റിനെ സദാ ബാഹൃവിഷയങ്ങളുടെ പിന്നാലേ പായാനനുവദിക്കാതെ ഈശ്വ 
രകാര്യങ്ങള്‍, കേള്‍ക്കാന്‍ ആഗ്രഹമുണ്ടാക്കിത്തീര്‍ക്കുന്നതാണ്‌ മൂന്നാം വിഭാ 
ഗത്തില്‍ പെട്ട ശമം. രജോഗുണത്തില്‍ സത്ത്വം കൂടിക്കലരാന്‍ തുടങ്ങുന്നു 
വെന്നാണിതിനര്‍ത്ഥം. മനസ്സിന്റെ ചഞ്ചലത ഇല്ലാതാവുന്നതാണ്‌ ശമം. ശമം 
കൈവരുന്നതിന്‌ മുന്‍പും പിന്‍പും ചില കാര്യങ്ങള്‍ നേടാനുണ്ട്‌. പ്രാപഞ്ചി 
കവിഷയങ്ങളോടുള്ള തീവ്രമായ വിരക്തിയാണ്‌ മുന്‍പ്‌ നേടാനുള്ളത്‌. 
അതോടെ ശമം ആരംഭിക്കും. അനന്തരം ദമാദി പരിശീലിക്കണം. അങ്ങനെ 
യായാല്‍ ശമം പൂര്‍ണ്ണപക്വത പിക്കും. 


അഹിംസ ബ്രഹ്മചര്യം മുതലായ ധര്‍മ്മങ്ങള്‍ അനുഷ്ടിച്ചു ബുദ്ധിദോ 
ഷത്തെ ക്രമേണ അകറ്റണം. ദോഷനിവൃത്തിക്കായി ബുദ്ധിക്കു നല്‍കുന്ന 
വ്യായാമമാണ്‌ ദമം. ഇന്ദ്രിയങ്ങളെ അതാതിന്റെ വിഷയങ്ങളില്‍ അലഞ്ഞുതി 
രിയാന്‍ അനുവദിക്കാതെ അന്തര്‍മ്മുഖമായി നിയമനം ചെയ്യുകയാണ്‌ ദമം 
എന്ന്‌ യോഗികള്‍ കരുതുന്നു. ദമം പരിശീലിച്ചാല്‍ അചിരേണ മനസ്സ്‌ ശാന്ത 
മാകും. 

മനുഷ്യന്‍ എത്ര ശ്രമിച്ചാലും അവന്റെ ശ്രമങ്ങളെ അതിക്രമിച്ചു കൊണ്ട്‌ 
മൂന്നുതരം ദുഃഖങ്ങള്‍ അവനെ ബാധിക്കുന്നു. ആദ്ധ്യാത്മികദുഃഖം, ആധിഭാ 
തികദുഃഖം, ആധിദൈവിക ദുഃഖം. ശരീരത്തിനുണ്ടാകുന്ന രോഗാദിയാണ്‌ 
ആദ്ധ്യാത്മിക ദുഃഖം. അഗ്നിബാധ, വെള്ളപ്പൊക്കം, ഭൂകമ്പം മുതലായവ ആധ! 
ഭയതികദുഃഖ്ങ്ങള്‍. വിശേഷിച്ചു കാരണമൊന്നുമില്ലാതെ അവിചാരിതമായി 
വന്നുചേരുന്ന ആപത്തുകളാണ്‌ ആധിദൈവികദു/ഖങ്ങശി. ഈ ദുഃഖങ്ങളില്‍ 
നിന്നും ഒഴിവാകാന്‍ ഒരാളിനു കഴിവുള്ളതൊക്കെ ചെയ്യാം. നമ്മുടെ കഴി 
വിനും ഉപരി ഈ ദുഃഖങ്ങള്‍ സംഭവിച്ചാല്‍ ഈശ്വരാര്‍പ്പണ ബുദ്ധിയോടെ 
ചിന്തയോ വിലാപമോ കൂടാതെ അവയെ സഹിക്കുകയാണ്‌ തിതിക്ഷ. ഒഴി 
വാക്കാന്‍ കഴിയാതെ വന്നുചേരുന്ന ദുഃഖങ്ങള്‍ സഹിക്കുകയല്ലാതെ പോംവ 
ഴിയില്ല, എല്ലാവരും സഹിക്കുന്നുമുണ്ട്‌. സാധാരണക്കാര്‍ കരഞ്ഞും വിളിച്ചും 
കണ്ണുനീരില്‍ മുഴുകിയും സഹിക്കുന്നു. ഒരു സത്യജിജ്ഞാസു ഈശ്വരാര്‍പ്പണ 
ബുദ്ധിയോടെ ശാന്തനായി ചിന്താരഹിതനായി അവയെ നേരിടുന്നു. ചിന്താ 
വിലാപരഹിതമായ ദുഃഖസഹനമാണ്‌ തിതിക്ഷ. മുമുക്ഷുവിന്‌ തിതിക്ഷപോലെ 
മറ്റൊരു രക്ഷാകവചം ഇല്ല. ധീരന്മാര്‍ ഈ കവചമണിഞ്ഞു സകല വിഘ്ന 
ങ്ങളേയും തൃണസമാനം ജയിക്കുന്നു. തിതിക്ഷ ശരിക്കഭ്യസിക്കുന്ന ആളിന്റെ 
മുന്‍പില്‍നിന്നു മായ ഓടിയകലുന്നു. എല്ലാ ആദ്ധ്യാത്മിക സാധനകളിലും 
വച്ച്‌ ഉത്തമസാധനയാണ്‌ തിതിക്ഷ. ബലമായ നിസ്സംഗത്വവും തീവ്രമായ 
മോക്ഷേച്ഛയുമാണ്‌ തിതിക്ഷയുടെ സഹായികള്‍. ക്രമേണ സാധനാനുഷ്ഠാ 
നങ്ങളും കര്‍മ്മപരിപാടികളും ചുരുങ്ങുകയാണ്‌ ഉപരതി. സന്ന്യാസം തന്നെ 
യാണ്‌ ഉപരതി. ഇതു പ്രധാനമായും മനസ്സിനാണ്‌ കൈവരേണ്ടത്‌. ദേഹം 
കൊണ്ട്‌ നിരന്തരം പ്രവര്‍ത്തിച്ചാലും മനസ്സ്‌ ഫലലാഭത്തിനായി വെമ്പു 


74-2003 47 


738 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സനമ്ചുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 
ന്നില്ലെങ്കില്‍ അതോടെ ത്യാഗവും സന്ന്യാസവും നേടാന്‍ കഴിയും. കര്‍മ്മ 
ഫലം ഉപേക്ഷിക്കുന്ന മനസ്സ്‌ ആത്മസുഖത്തില്‍ മുഴുകുന്നതു തന്നെയാണ്‌ 
ഉപരതി. 


ഗുരുവാക്യങ്ങളും വേദാന്തവാക്യങ്ങളും സത്യമാണെന്ന്‌ ബുദ്ധി 
ക്കുറപ്പുവരുന്നതാണ്‌ ശ്രദ്ധ. ശ്രദ്ധാലുവിനുമാത്രമെ (ബഹ്മവിദ്യക്കര്‍ഹത 
യുള്ളൂ. സംശയാലുവിന്റെ ചഞ്ചലമായ മനസ്സിന്‌ സത്യാനുഭുതി സാദ്ധ്യമേ 
യല്ല. 

വേദാന്തസത്യം സാക്ഷാത്കരിക്കാനായി ചിത്തത്തെ ലക്ഷ്യത്തില്‍ 
തന്നെ ഉറപ്പിക്കുന്നതാണ്‌ സമാധാനം. വിദ്വാന്‍ അറിയേണ്ട സത്യത്തില്‍നിന്നും 
മനസ്സിനെ ഒരിക്കലും പിന്‍വലിക്കുകയില്ല. ര്രഹ്മവിദ്യ അഭ്യസിക്കുവാനുള്ള 
തയാറെടുപ്പായി മേല്‍വിവരിച്ച ആറു സാധനകളും ഒരാള്‍ പരിശീലിക്കണ 
മെന്നാണ്‌ ഗുരുദേവന്‍ “ശമാദി ഷട്കലസിതഃ' എന്ന ഭാഗം കൊണ്ട്‌ വെളിവാ 
ക്കുന്നത്‌. 


മുമുക്ഷുത്വം 

സാധനചതുഷ്ടയത്തില്‍ നാലാമത്തേതാണ്‌ മുമുക്ഷുത്വം. ആത്മസാ 
ക്ഷാത്കാരം നേടി സംസാരസമുദ്രം കടക്കണമെന്നുള്ള ആഗ്രഹമാണ്‌ മുമു 
കഷ്ുത്വം. മോചിക്കുവാനുള്ള ആഗ്രഹമാണ്‌ മുമുക്ഷ. തീരവാ, മാധ്യമികീ, മന്ദാ, 
അതിമന്ദാ എന്നിങ്ങനെ മുമുക്ഷ നാലുപ്രകാരമുണ്ട്‌. ആദ്ധ്യാത്മികാദിതാപ 
ത്രയം കൊണ്ട്‌ നിറഞ്ഞതാണ്‌ എല്ലാ വിഷയങ്ങളും. ഇക്കാര്യം നല്ലപോലെ 
ധരിച്ച്‌ എല്ലാ ലോകബന്ധങ്ങളും ഒറ്റയടിക്ക്‌ വലിച്ചെറിയുന്നതാണ്‌ തീവ്രമായ 
മുമുക്ഷ. ശ്രീനാരായണഗുരുദേവന്‍ അങ്ങനെ ചെയ്ത ഒരു തീവവമുമുക്ഷു 
വായിരുന്നു. തീവ്രമുമുക്ഷയുള്ളയാള്‍ ഗുരുകാരുണ്യം കൊണ്ട്‌ ഈ ജന്മ 
ത്തില്‍തന്നെ മുക്തനായിഭവിക്കുന്നു. വിഷയങ്ങള്‍ ദുഃഖദായകങ്ങളാണെന്ന 
റിയാം, എങ്കിലും കുടുംബബന്ധവും ലോകബന്ധവും പെട്ടെന്നെങ്ങനെയാണ്‌ 
കൈവെടിയുക. ഇങ്ങനെ ബന്ധമോക്ഷങ്ങള്‍ക്കിടയ്ക്ക്‌ ആന്ദോളിതമായിക്ക 
ഴിയുന്ന മനോഗതിയാണ്‌ മാധ്യമികീമുമുക്ഷ. ഈ നിലയിലെത്തിയയാള്‍ 
അടുത്ത ജന്മത്തില്‍ മുക്തനായിത്തീരുന്നു. സത്യവും മോക്ഷവുമൊക്കെയു 
ണ്ടെങ്കില്‍ ഇരിക്കട്ടെ. അതിനൊക്കെ സമയമുണ്ട്‌, തല്‍ക്കാലം ലോകഭോഗ 
ങ്ങള്‍ ഭുജിക്കുകതന്നെ. ലോകകാര്യങ്ങള്‍ ചെയ്തുതീര്‍ത്തിട്ട്‌ മുക്തിക്ക്‌ 
യത്നിക്കാം ഇതാണ്‌ മന്ദമായ മുമുക്ഷ. മുമുക്ഷ മന്ദയാണെന്നുവന്നാല്‍ യുഗാ 
ന്തരത്തിലേ മോക്ഷമുള്ളു. മോക്ഷത്തിനുവേണ്ടി പ്രയത്നിക്കാനും മറ്റും കഴി 
കയില്ല. നടന്നുപോകുമ്പോള്‍ കളഞ്ഞുകിട്ടുകയാണെങ്കില്‍ സ്വീകരിക്കാം. ഈ 
മുമുക്ഷയാണ്‌ അതിമന്ദാ. അതിമന്ദന്‍ കല്പകോടിയിലും മുക്തിയില്ല. അയാള്‍ 
എക്കാലവും ജനിച്ചും മരിച്ചും കര്‍മ്മപ്രവാഹത്തില്‍ ഒഴുകിക്കൊണ്ടേയിരിക്കും. 
ശക്തിയായ മുമുക്ഷയുള്ളവനുമാത്രമേ ്രഹ്മവിദ്യയ്ക്കര്‍ഹതയുളളു. “സ്യാന്മു 
ക്തികാമോ ഭുവി” എന്ന ഭാഗം കൊണ്ട്‌ ഗുരുദേവന്‍ ഈ മുമുക്ഷയെയാണ്‌ 
സൂചിപ്പിക്കുന്നത്‌. ഇപ്പറഞ്ഞ സാധനചതുഷ്ടയം അഭ്യസിച്ചുകഴിഞ്ഞ 
ആര്‍ക്കും ബ്രഹ്മവിദ്യയിലേയ്ക്കു കടക്കാം. 


ബ്ചഹ്മവിദ്യാപഞ്ചകം 739 


ഗുരുപ്രാപ്തി 

ഇങ്ങനെ സാധനചതുഷ്ടയസമ്പന്നനായിക്കഴിയുന്നതോടെ ഒരു സത്യാ 
ന്വേഷിക്ക്‌ ഗുരുലാഭമുണ്ടായിത്തീരുന്നു, വേദാന്തശാസ്ത്രപ്രകാരം ഗുരുലാഭം 
ഒരു സ്വാഭാവികനിയമമാണ്‌. പാകതവന്ന ഒരു ജിജ്ഞാസുവിനും ഗുരുവി 
നെത്തേടി കഷ്ടപ്പെടാന്‍ ഇടവരുന്നില്ല. ബ്രഹ്മനിഷ്ഠനായ ഗുരു താനെ വന്നു 
ചേരും. അഥവാ ആത്മസ്വരൂപനായി ഉള്ളിലിരിക്കുന്ന ഈശ്വരാംശം തന്നെ 
പ്രകാശമയമായ മാര്‍ഗ്ഗംതെളിയിച്ച്‌ ജിജ്ഞാസുവിനെ അനുഗ്രഹിക്കും. വേണ്ടി 
വന്നാല്‍ ജഗദീശ്വരന്‍ തന്നെ മൂര്‍ത്തരുപം ധരിച്ച്‌ ഗുരുവായി മുന്‍പിലെത്തി 
സത്യത്തെ അനുഭവിപ്പിച്ച്‌ ജിജ്ഞാസുവിനെ അനുഗ്രഹിക്കുന്നതാണ്‌. പ്രപ 
ഞ്ചത്തിനേകാശ്രയമായ പരമസത്യത്തിന്‌ തന്നെ അന്വേഷിക്കുന്ന ഭക്തനെ 
അനുഗ്രഹിക്കാന്‍ ഉപായമില്ലെന്നു കരുതുന്നത്‌ വിഡ്ഡിത്തമായിരിക്കും. 
എന്തായാലും ബ്രഹ്മത്തെ സ്വരൂപമായി സാക്ഷാത്കരിച്ചനുഭവിക്കുന്ന സത്യ 
നിഷ്ഠനുമാത്രമേ പാകതവന്ന സത്യാന്വേഷിക്കു ബ്രഹ്മബോധം പകര്‍ന്നു 
കൊടുക്കാന്‍ പറ്റു. ബ്രഹ്മസാക്ഷാത്കാരം നേടിത്തരുന്ന ഗുരുവും ഈശ്വരനും 
തമ്മില്‍ ഭേദമില്ലെന്നാണ്‌ വേദാന്തസിദ്ധാന്തം. ശ്രീ ശങ്കരഭഗവത്പാദര്‍ പറ 
യുന്നതു നോക്കുക: 


ശിവ ഏവ ഗുരുഃ സാക്ഷാത്‌ 
ഗുരുരേവ ശിവഃ സ്വയം 
ഉഭയോരന്തരം കിഞ്ചിത്‌ 

ന ദ്ഷ്ടവ്യം മുമുക്ഷ്യഭിഴ 


സാക്ഷാത്‌ ശിവന്‍തന്നെയാണ്‌ ഗുരു; ഗുരുതന്നെയാണ്‌ ശിവന്‍. മുമു 
ക്ഷുക്കള്‍ ഇവര്‍ക്കു തമ്മില്‍ യാതൊരു ഭേദവും കാണാന്‍പാടില്ല. ഈ ഗുരു 
ലാഭരഹസ്യമാണ്‌ ‘(ബഹ്മവിദുത്തമം” ഗുരും എന്ന ഭാഗംകൊണ്ട്‌ ഗുരുദേ 
വന്‍ വ്യക്തമാക്കുന്നത്‌. 


ശിഷ്യന്റെ പാകത 


ഗുരുവിനെ കണ്ടെത്തിയാലും പോര, ബ്രഹ്മവിദ്യയ്ക്ക്‌ തനിക്കര്‍ഹത 
യുണ്ടെന്ന്‌ ശിഷ്യന്‍ ഗുരുവിനെ ബോദ്ധ്യപ്പെടുത്തണം. വിനയസമ്പന്നനും 
അര്‍പ്പണബുദ്ധിയുള്ളവനുമായ ശിഷ്യനുമാത്രമേ ബ്രഹ്മവിദ്യ ഉപദേശിക്കാവു. 
പാകതവരാത്ത ദുഷ്ടബുദ്ധിക്ക്‌ എത്ര വിവരിച്ചു കൊടുത്താലും ഈ പരമ 
സത്യത്തെ ഗ്രഹിക്കാന്‍ കഴിയുന്നതല്ല. അങ്ങനെവരുമ്പോള്‍ അഹങ്കാരിയായ 
അയാള്‍ തെറ്റിദ്ധരിച്ചു അതിനെ പഴിപറയാന്‍ തുടങ്ങിയെന്നും വരും. പരമ 
സത്യസ്വരുപം ഈവിധം ദുഷിതമാകാതിരിക്കുവാന്‍ വേണ്ടിയാണ്‌ ഗുരുക്ക 
ന്മാര്‍ ശിഷ്യബുദ്ധിയുടെ പാകതയെക്കുറിച്ച്‌ ഇത്ര നിര്‍ബന്ധിക്കുന്നത്‌. എന്താ 
യാലും ശിഷ്യന്‍ സാഷ്ടാംഗപ്രണാമം തുടങ്ങിയ ഉചചാരങ്ങള്‍കൊണ്ടും ഗുരു 
ശുശ്രൂഷയില്‍ കാണിക്കുന്ന താത്പര്യം കൊണ്ടും ഗുരുവിനെ പ്രസന്നനാ 
ക്കേണ്ടതാണ്‌. ബ്രഹ്മനിഷ്ഠനായ ഗുരുവിനു ആരുടേയും പ്രണാമമോ ശുശ്രൂ 
ഷയോ ആവശ്യമുള്ളതു കൊണ്ടല്ല; ശിഷ്യന്റെ വിനയവും ത്യാഗവും 


740 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


ബോദ്ധ്യമാകാതെ സത്യനിഷ്ഠനായ ഗുരു വിദ്യ ഉപദേശിക്കുകയില്ല. ബ്രഹ്മ 
വിദ്യക്കര്‍ഹനായ ഒരുവനെ കിട്ടിയല്ലോ എന്നിങ്ങനെ ഗുരുവിനുണ്ടാകുന്ന 
സന്തോഷമാണിവിടത്തെ പ്രസന്നത. ഗുരുവില്‍ ഈ പ്രസന്നതയുണ്ടാക്കാന്‍ 
കടമപ്പെട്ടവനാണ്‌ ശിഷ്യന്‍. ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ 'പ്രണതിസേവാദ്യൈ 
പ്രസന്നം” എന്ന ഭാഗം കൊണ്ട്‌ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. ഗീതയില്‍ ഭഗ 
വാന്‍ അര്‍ജ്ജുനനോട്‌ പറയുന്നതു നോക്കുക:- 


തദ്ധിദ്ഥി (പണിപ്ഥതേന 

പരിപ്രശ്നേന സേവയാ 

ഉപദേകഷ്യന്തി തേ ജ്ഞാനം 

ജ്ഞാനിനസ്തത്ത്വദര്‍ശിനഃ ഭഗ.ഗി 4.34 


അര്‍ജ്ജുന, ജ്ഞാനംകൊണ്ടേ കര്‍മ്മബന്ധം അകലൂ. ഒന്നു ധരിച്ചോളു. 
ആ ജ്ഞാനം തത്ത്വം സാക്ഷാത്കരിച്ച ജ്ഞാനികളായ ഗുരുക്കന്മാര്‍ നിനക്കു 
പദേശിക്കും. നീ സാഷ്ടാംഗം പ്രണമിച്ച്‌ ശുശ്രൂഷിച്ച്‌ അവരോടതു ചോദിച്ചു 
മനസ്സിലാക്കേണ്ടതാണ്‌. 


അന്വേഷണ്പപ്രകാരം 


ഗുരു പ്രസന്നനായെന്നു കണ്ടാല്‍ ശിഷ്യന്‍ വിനയപുരസ്സരം തനിക്കറി 
യാനുളളതു ചോദിക്കണം. സ്വാമിന്‍, പ്രഭോ എന്നു തുടങ്ങിയ സംബോധന 
കള്‍ ശിഷ്യന്റെ ഗുരുഭക്തിയും വിനയവും തെളിയിക്കുന്നവയാണ്‌. രണ്ട്‌ ചോദ്യ 
ങ്ങള്‍ക്ക്‌ തൃപ്തികരമായ ഉത്തരം കിട്ടിയാല്‍ സത്യാന്വേഷണം അവസാനി 
ക്കുന്നതാണ്‌. ഞാനാര്‍? ഈ പ്രപഞ്ചം എവിടെനിന്നുണ്ടായി? എന്നിവയാണാ 
ചോദ്യങ്ങള്‍. ഈ രണ്ട്‌ ചോദ്യങ്ങളിലും വച്ച്‌ ്രാധാന്യമര്‍ഹിക്കുന്നതു 
“ഞാനാര്‌? എന്നചോദ്യമാണ്‌. ഞാനാര്‌? എന്ന ചോദ്യത്തിനു തൃപ്തികര 
മായ ഉത്തരം കണ്ടെത്തിക്കഴിഞ്ഞാല്‍ '(പപഞ്ചമെവിടെനിന്നുണ്ടായി?” എന്ന 
ചോദ്യം അതോടെ പരിഹൃതമാവുന്നതാണ്‌. സത്യാന്വേഷണത്തിലെ കാത 
ലായ ഈ അംശം വിസ്മരിക്കുന്നതു കൊണ്ടാണ്‌ പുറമെ എത്രയൊക്കെ 
അന്വേഷിച്ചിട്ടും ഭതിക ശാസ്ത്രത്തിന്‌ പരമസത്യം വെളിപ്പെടാതിരിക്കുന്ന 
ത്‌. അവനവന്റെ സ്വരൂപത്തെക്കുറിച്ച്‌ വ്യക്തമായ ബോധമില്ലാത്തവര്‍ മറ്റുള്ള 
വയെക്കുറിച്ചു എന്തറിയാനാണ്‌? എനിക്ക്‌ എന്നെക്കുറിച്ചൊന്നുമറിഞ്ഞുകൂട; 
എങ്കിലും ഞാന്‍ മറ്റുള്ളവയുടെ രഹസ്യം തിരയുകയാണ്‌ എന്നു പറയുന്നതു 
എത്ര അപഹാസ്യമാണ്‌. ശ്രീ നാരായണ ഗുരുദേവനെപ്പോലെ ഈ ചോദ്യ 
ത്തിനുത്തരം കണ്ടേ അടങ്ങു എന്നു തീരുമാനിച്ചിറങ്ങിയവര്‍ അത്‌ കണ്ടെ 
ത്തിയിട്ടുണ്ട്‌. അവര്‍ക്ക്‌ ്രപഞ്ചരഹസ്യവും സംശയമെന്റെ വെളിപ്പെട്ടിട്ടുണ്ട്‌. 
ബ്രഹ്മവിദ്യാപഞ്ചകമെന്നുള്ള ചെറുകൃതിതന്നെ ഇക്കാര്യം ഉറപ്പായി പ്രഖ്യാ 
പിക്കുന്നു. ഞാനാര്‍? പ്രപഞ്ചമെവിടെനിന്നുണ്ടായി? എന്നീ ചോദ്യങ്ങളും 
അവയ്ക്ക്‌ വ്യക്തമായുള്ള മറുപടിയുമാണ്‌ എല്ലാ ഉപനിഷത്തുകളിലേയും 
വിഷയം. അങ്ങനെയുള്ള ഉപനിഷദ്ചിദ്യ അഭ്യസിച്ചനുഭവിച്ചശേഷം അതിന്റെ 
സാരസംഗ്രഹം പകര്‍ന്നു വച്ചിരിക്കുന്നതാണ്‌ ബ്രഹ്മവിദ്യാപഞ്ചകം. ബ്രഹ്മ 


ബ്ചഹ്മവിദ്യാപഞ്ചകം 741 





നിഷ്ഠനായ ഗുരുവിന്റെ സമീപത്തെത്തി വിനയസമ്പന്നനായ ശിഷ്യന്‍ 
സത്യത്തെ അന്വേഷിക്കേണ്ടവിധമാണ്‌ “പൃച്ഛേത്‌ കോഹമിദം കുതോ ജഗ 
ദിതി സ്വാമിന്‍ വദ ത്വം പ്രഭോ” എന്ന ഭാഗം കൊണ്ട്‌ ഗുരുദേവന്‍ വ്യക്തമാ 
ക്കിയിരിക്കുന്നത്‌. 


ഗുരുപ്രസാദം 


ശിഷ്യന്റെ അര്‍ഹത തെളിഞ്ഞുകഴിഞ്ഞാല്‍ പിന്നെ ഗുരു ഒരു നിമിഷം 
പോലും അമാന്തിക്കുന്നതല്ല. ഉടനെതന്നെ ഉപദേശിക്കുകയായി. നേരത്തെ 
ചോദിച്ച രണ്ടു ചോദ്യങ്ങള്‍ക്കുമുള്ള ഉത്തരമെന്ന രീതിയിലാണുപദേശം. 
ഇതില്‍ ഞാനാര്‍? പ്രപഞ്ചം എവിടെനിന്ന്‌? എന്ന ചോദ്യങ്ങള്‍ക്കുള്ള ഉത്തര 
മാണ്‌ ബ്രഹ്മവിദ്യാപഞ്ചകത്തിലെ രണ്ടാം പദ്യം. അപധ്രഥനമാണല്ലോ വസ്തു 
സത്യം കണ്ടുപിടിക്കുവാനുള്ള ശാസ്ത്രീയ മാര്‍ഗ്ഗം. ഒരാള്‍ക്കു ഒരു സ്വര്‍ണ്ണ 
ഖനിയില്‍ നിന്നും കുറേ അസംസ്കൃത സ്വര്‍ണ്ണം കിട്ടിയെന്നുകരുതുക. 
അയാള്‍ ആദ്യമായി അതിനെ പ്രത്യേകം പ്രത്യേകം വസ്തുക്കളായി അപ 
ഗ്രഥിക്കുന്നു. അപ്പോഴാണ്‌ ശുദ്ധസ്വര്‍ണ്ണം വേര്‍പെട്ടുകിട്ടുന്നത്‌. അതുപോലെ 
ഒരു വ്യക്തിയുടെ സ്വരൂപം കണ്ടെത്തുവാന്‍ ആദ്യമായി വ്യക്തിയെ അപ്ഗ്ര 
ഥിക്കേണ്ടതാണ്‌. അപഗ്രഥനം കൊണ്ട്‌ ഏതെല്ലാം ഘടകങ്ങള്‍ ചേര്‍ന്നാണ്‌ 
വ്യക്തി രൂപം കൊണ്ടിരിക്കുന്നതെന്ന്‌ കാണാന്‍ കഴിയും. ഘടകങ്ങള്‍ ഇങ്ങനെ 
വേര്‍തിരിയുന്നതോടെ വ്യക്തിയുടെ സ്വരൂപമായ ഘടകം ഏതെന്നു തെളി 
യുന്നതാണ്‌. മറ്റുള്ളവയെല്ലാം ആ സ്വരൂപത്തോട്‌ തല്‍ക്കാലം ഒട്ടി നില്‍ക്കു 
ന്നവയാണെന്നും കാണാന്‍ കഴിയും. ഒട്ടിനില്ക്കുന്നവയെ എപ്പോള്‍ വേണ 
മെങ്കിലും എടുത്തുമാറ്റാവുന്നതാണല്ലോ. ശ്രീ നാരായണഗുരുദേവനെപ്പോ 
ലെയുള്ളവര്‍ അപഗ്രഥനം കൊണ്ട്‌ ഇങ്ങനെ വ്യക്തിസ്വരുപം കണ്ടെത്തിയ 
വരാണ്‌. ശാശ്വതമായ വ്യക്തിസ്വരൂപത്തില്‍ അതിനെ മറച്ചുകൊണ്ട്‌ ഒട്ടിനി 
ന്നിരുന്ന ഘടകങ്ങളെ അവര്‍ക്ക്‌ മാറ്റിക്കാണാനും കഴിഞ്ഞു. അതോടെ 
ലോകത്തു വേര്‍തിരിഞ്ഞുനില്‍ക്കുന്ന എല്ലാ നിലനില്പിന്റേയും രഹസ്യം 
അവര്‍ക്ക്‌ സ്പഷ്ടമായി തെളിയുകയും ചെയ്തു. ഉജ്ജലമായ ഈ സത്യ 
ദര്‍ശനത്തിന്റെ അടിത്തറയില്‍ നിന്നുകൊണ്ടാണ്‌ ഗുരുദേവന്‍ ഞാനാര്‍? എന്ന 
ശിഷ്യന്റെ ചോദ്യത്തിന്ന്‌ ഉത്തരം പറയുന്നത്‌. ഈ ഉത്തരത്തില്‍ വ്യക്തമായി 
രണ്ടംശങ്ങള്‍ കാണാം. ചോദ്യകര്‍ത്താവായ ശിഷ്യന്റെ ശാശ്വതമായ സ്വരൂപം 
എന്തെന്നു വെളിപ്പെടുത്തുന്നതാണ്‌ ആദ്യഭാഗം. ശാശ്വതമായ ഭാഗത്തോട്‌ 
ഒട്ടിച്ചേര്‍ന്നുനില്‍ക്കുന്നവയും എടുത്തുമാറ്റാവുന്നവയുമായ ഘടകങ്ങള്‍ 
ഏതൊക്കെയെന്നാണ്‌ അടുത്തഭാഗം വ്യക്തമാക്കുന്നത്‌. രണ്ടാം പദ്യത്തിന്റെ 
പൂര്‍വ്വാര്‍ദ്ധത്തില്‍ ഈ രണ്ടും വേര്‍തിരിച്ചു കാണിക്കുന്നു. ഉത്തരാര്‍ദ്ധത്തില്‍ 
ഈ രണ്ടംശങ്ങളുടേയും യഥാര്‍ത്ഥസ്ഥിതിയെന്തെന്ന്‌ വിവരിക്കുകയും 
ചെയ്യുന്നു. പദ്യം വ്യാഖ്യാനിച്ചു കഴിയുമ്പോള്‍ ഇക്കാര്യങ്ങള്‍ സുവ്യക്തമാ 
കുന്നതാണ്‌. 


2 ത്വം ഹി ബ്രഹ്മ നചേന്ദ്രിയാണി ന മനോ 
ബുദ്ധിര്‍ന്ന ചിത്തം വപുഃ 


742 ശ്രീനാരായണ ഗുരുദേവക്യതികശി സമ്വൃര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


്രാണാഹങ്കൃതയോ/ന്യദപ്യസദവി- 
ദ്യാകല്പിതം സ്വാത്മനി 
സര്‍വ്വം ദൃശ്യതയാ ജഡം ജഗദിദം 
ത്വത്തഃ പരം നാന്യതോ 
ജാതം ന സ്വതഏവ ഭാതി മൃഗത്യ- 
ഷ്ണാഭം ദരീദൃശ്യതാം. 
ത്വം ബ്രഹ്മ ഹി - നീ ബ്രഹ്മം തന്നെയാണ്‌; ന ച ഇന്ദ്രിയാണി - ഇന്നി 
യങ്ങളല്ല; ന മനോബുദ്ധിഃ - മനസ്സും ബുദ്ധിയുമല്ല; ന ചിത്തം വപുഃ- ചിത്തവും 
ശരീരവുമല്ല; അന്യദ്രരാണാഹങ്കൃതയാഃ അപി-മറ്റ്‌ പ്രാണന്‍ അഹങ്കാരം മുത 
ലായവയും; അസത്‌ - ഇല്ലാത്തവയാണ്‌; സ്വാത്മനി അവിദ്യാ കല്പിതം - 
സ്വരൂപമായ ആത്മാവില്‍ അവിദ്യാകല്പിതങ്ങള്‍ മാത്രമാണ്‌; ഇദം സര്‍വ്വം 
ജഗത്‌ - ഈ സകല ജഗത്തും; ദൃശ്യതയാ ജഡം - ദൃശ്യമായിരിക്കുന്നതു 
കൊണ്ടുതന്നെ ജഡമാണ്‌; ത്വത്തഃ പരം - നിന്നില്‍ നിന്നും വേറിട്ട; അന്യതോ 
ന ജാതം- മറ്റൊന്നില്‍നിന്നും ഉണ്ടായതല്ല; സ്വതഏവ ന ഭാതി - സ്വയം 
പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതല്ല തന്നെ; മൃഗതൃഷ്ണാഭം ദരീദൃശ്യതാം - മരു 
ഭൂമിയിലെ കാനല്‍ജലം പോലെയാണിതെന്ന്‌ ചിന്തിച്ചറിയുക. 


അല്ലയോ ശിഷ്യാ, നീ ബ്രഹ്മം തന്നെയാണ്‌. നീ ഇക്കാണുന്ന ഇന്ദ്രിയ 
ങ്ങളല്ല. ഈ മനസ്സും ബുദ്ധിയും നീയല്ല. ചിത്തവും ശരീരവും നീയല്ല. ഇവ 
യെക്കൂടാതെ പ്രാണന്‍, അഹങ്കാരം തുടങ്ങി വേറെ പലതും കാണപ്പെടുന്നു 
ണ്ടല്ലോ; അവയെല്ലാം നിന്റെ സ്വരൂപമായ ആത്മാവില്‍ അവിദ്യാകല്പിതങ്ങ 
ളായ കാഴ്ചകള്‍മാത്രമാണ്‌. ദൃശ്യമായതുകൊണ്ടുതന്നെ അതായത്‌ കാണ 
പ്പെടുന്ന വസ്തുവായതുകൊണ്ടുതന്നെ ഇക്കാണുന്ന എല്ലാ ജഗത്തും ജഡ 
മാണ്‌. നിന്നില്‍നിന്നും അന്യമായ മറ്റൊന്നില്‍ നിന്നും ഉണ്ടായതല്ല ഇത്‌. 
ഇതിന്‌ സ്വതന്ത്രമായി പ്രകാശിക്കാനുള്ള കഴിവുതന്നെയില്ല. ഇത്‌ നിന്നില്‍ 
മരുഭൂമിയിലെ കാനല്‍ജലം പോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന്‌ 
ചിന്തിച്ചറിയൂ. 


വ്യക്തിഘടകങ്ങള്‍ 


വ്യക്തിയെ അപഗ്രഥിച്ച്‌ സ്വരൂപം കണ്ടെത്തുന്നതാണ്‌ സത്യാന്വേഷ 
ണമെന്ന്‌ നാം മുന്‍പു ചര്‍ച്ചചെയ്തുവല്ലോ. അപ്രഗഥനഫലമായുണ്ടാകുന്ന 
സ്വരൂപദര്‍ശനമാണ്‌ രണ്ടാം പദ്യത്തിന്റെ പൂര്‍വ്വാര്‍ദ്ധത്തില്‍ വ്യക്തമാക്കിയി 
രിക്കുന്നത്‌? എന്തെല്ലാമാണ്‌ വ്യക്തിഘടകങ്ങള്‍? അതിലേതാണ്‌ സ്വരൂപം? 
ആത്മാവ്‌ അഥവാ ബ്രഹ്മം, ഇന്ദ്രിയങ്ങള്‍, മനസ്സ്‌, ബുദ്ധി, ചിത്തം, ദേഹം, 
പ്രാണന്‍, അഹങ്കാരം ഇത്രയുമാണ്‌ ഒരു വ്യക്തിയെ അപഗ്രഥിച്ചു നോക്കു 
മ്പോള്‍ കിട്ടുന്ന ഘടകങ്ങള്‍. അല്പം ചിന്താശക്തിയുള്ള ആര്‍ക്കും സ്വന്തം 
വ്യക്തിത്വത്തെ അപ്രഗഥിച്ച്‌ ഈ ഘടകങ്ങളെ വേര്‍തിരിച്ചു കാണാന്‍ കഴി 
യും. ഒരു ജിജ്ഞാസുവിന്‌ ഇവയില്‍ ഒരുപക്ഷേ പെട്ടെന്നു കണ്ടെത്താന്‍ 
കഴിയാത്ത ഘടകം ആത്മാവ്‌ അഥവാ ബ്രഹ്മം മാത്രമേയുള്ളൂ. മറ്റെല്ലാം പ്രത്യ 
ക്ഷത്തില്‍ അനുഭവവിഷയം തന്നെയാണ്‌. അഹങ്കാരം, ചിത്തം, ബുദ്ധി, മനസ്സ്‌, 
എന്നിവ നാലും അന്തഃകരണത്തിന്റെ വകഭേദങ്ങളാണ്‌. ഞാന്‍ കര്‍മ്മം 


ബഹ്മവിദ്യാപഞ്ചകം 743 





ചെയ്യുന്നു, ഞാന്‍ സുഖിക്കുന്നു, ഞാന്‍ ദുഃഖിക്കുന്നു, ഞാന്‍ കേമനാണ്‌, 
ഇതൊക്കെ എന്റേതാണ്‌ എന്നിങ്ങനെ ആത്മാവില്‍ കര്‍ത്തൃത്വം, ഭോക്തൃത്വം, 
അഭിമാനം, സ്വത്വം എന്നിവ ആരോപിക്കുമ്പോഴാണ്‌ അഹങ്കാരം രൂപം പ്രാപി 
ക്കുന്നത്‌. ഈ അഹങ്കാരം മുന്‍പറഞ്ഞ കര്‍ത്തൃത്വാദിഭാവങ്ങളില്‍പെട്ട്‌ ചില 
പ്പോള്‍ കോപതാപങ്ങളും സ്നേഹകാരുണ്യങ്ങളും അനുഭവിച്ച്‌ വികാരപ്പെ 
ടുന്നു. ഈ വികാരങ്ങളുടെ അനുഭവദശയാണ്‌ ചിത്തമെന്നറിയപ്പെടുന്നത്‌. 
ഇതു ചെയ്യാം, ഇതു ചെയ്യാന്‍പാടില്ല, ഇതു ധര്‍മ്മമാണ്‌, ഇതധര്‍മ്മമാണ്‌ എന്നു 
തുടങ്ങിയ തീരുമാനങ്ങളുടെ സ്ഥിതിയിലെത്തിനില്‍ക്കുന്ന അനുഭവമാണ്‌ 
ബുദ്ധി. നന്മതിന്മകളോ ധര്‍മ്മാധര്‍മ്മങ്ങളോ തീരുമാനിക്കാന്‍ കഴിയാതെ 
സംശയഗ്രസ്തമായി സങ്കല്പശതങ്ങളില്‍പെട്ടുഴലുന്ന അനുഭവദശയാണ്‌ 
മനസ്സ്‌. അന്തഃകരണത്തിന്റെ വിവിധ ഭാവങ്ങളാണ്‌ ഈ നാലനുഭവ ദശകളും. 
ഇങ്ങനെ വികാര വിചാരങ്ങള്‍കൊണ്ട്‌ നിറഞ്ഞ അന്തഃകരണത്തിന്‌ പുറമെ 
വന്ന്‌ ജഡദൃശ്യങ്ങളെ ഗ്രഹിക്കുവാനുള്ള ഉപകരണങ്ങളാണ്‌ ഇന്ദ്രിയങ്ങള്‍. 
ഇന്ദ്രിയങ്ങളോട്‌ കൂടിച്ചേര്‍ന്ന്‌ അന്തഃകരണത്തിന്‌ സുഖദുഃഖങ്ങള്‍ അനുഭവി 
ക്കാനുള്ള ഉപകരണമാണ്‌ ദേഹം. മാംസമയമായ ബാഹ്യശരീരത്തെയും 
അന്തഃകരണത്തെയും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിപ്രവാഹമാണ്‌ 
പ്രാണന്‍. ഈ ശക്തിപ്രവാഹരുപത്തിലുള്ള പ്രാണന്റെ ഉറവിടമാണ്‌ ആത്മാവ്‌ 
അഥവാ ബ്രഹ്മം. ഇനി വ്യക്തിയുടെ ഉത്പത്തിക്രമം നമുക്കൊന്നു പരിശോ 
ധിക്കാം. ആത്മസ്വരൂപമായി വിളങ്ങുന്ന ്രഹ്മം, അതില്‍ നിന്നും ശക്തിപ്ര 
വാഹരുപത്തിലുള്ള പ്രാണന്‍, പ്രാണചലനത്തോടെ കര്‍ത്തൃത്വഭോക്തൃത്വാ 
ദൃഭിമാനിയായ അഹങ്കാരം, തുടര്‍ന്നു ചിത്തബുദ്ധിമനോരുപമായ അന്തഃകര 
ണത്തിന്റെ പൂര്‍ണ്ണ ഭാവം, ദേഹം, ബാഹ്രേന്ദ്രിങ്ങള്‍, ഈ ക്രമം പരിശോ 
ധിച്ചാല്‍ ഒരു കാര്യം വ്യക്തമാവും. പ്രാണചലനം മുതല്‍ ഇങ്ങോട്ടുള്ളവ 
യെല്ലാം ആത്മസ്വരൂപത്തില്‍ ഉണ്ടായി മറയുന്ന കാഴ്ചകളാണ്‌. ഇവ 
ഉണ്ടാകാന്‍ തുടങ്ങുന്നതിനുമുമ്പ്‌ ആത്മാവുണ്ടായിരുന്നു. ഇവ പ്രകടമായി 
പ്രവര്‍ത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആത്മാവിലാണവ നിലനില്‍ക്കുന്നത്‌. ഇനി 
ഇവയെല്ലാം മാഞ്ഞുമറഞ്ഞാലും ആത്മസ്വരൂപം നിലനില്‍ക്കും. അപ്പോള്‍ 
ആത്മാവു മാത്രമാണ്‌ നിത്യവസ്തു. പ്രാണന്‍ തുടങ്ങി ദേഹം വരെയുള്ള 
മറ്റു ഘടകങ്ങള്‍ അതില്‍ ഉണ്ടായി മറയുന്ന കാര്യങ്ങള്‍ മാത്രം. ഒരു നടന്‍ 
വേഷവിധാനങ്ങള്‍ വച്ചുകെട്ടുന്നതുപോലെ ആത്മാവിനു വേണമെങ്കില്‍ 
പ്രാണന്‍ തുടങ്ങിയ വേഷങ്ങളെ തന്നില്‍ വച്ചുകെട്ടി സൂര്യചന്ദ്രമനുഷ്യപക്ഷി 
മൃഗാദിവ്യക്തികളുടെ രൂപം കൈക്കൊണ്ട്‌ സംസാരനാടകത്തില്‍ ലീലയാ 
ടാം. വേണ്ടെങ്കില്‍ പ്രാണാദി വേഷവിധാനങ്ങളെ വലിച്ചെറിഞ്ഞിട്ട്‌ നിത്യമു 
ക്തമായ ബ്രഹ്മവസ്തുവായി നിലനില്‍ക്കാം. പ്രാണാദിവേഷങ്ങള്‍ വച്ചുകെ 
ട്ടിയാല്‍ ബന്ധം. അവയെ ദുരെ വലിച്ചെറിഞ്ഞാല്‍ മോക്ഷം. ഇതാണ്‌ ബന്ധ 
മോക്ഷനിയമം. 


ത്വം ഹി ബ്രഹ്മ 


ശ്രീനാരായണഗുരുദേവനെപ്പോലെയുള്ള ജഷിമാര്‍ അവരുടെ സത്യമായ 
സ്വരൂപം ബ്രഹ്മമാണെന്നു കണ്ടെത്തി. പ്രാണന്‍വരെയുള്ള ഘടകങ്ങളെ ഏടു 


744 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സന്വുര്‍ണവ്യ്യാഖ്യാനം - ഭാഗം 7 





ത്തുമാറ്റിയും വീണ്ടും ഉണ്ടാക്കി ചേര്‍ത്തുമാണ്‌ അവര്‍ ഈ രഹസ്യം കണ്ടു 
പിടിച്ചത്‌. ഇവയെ ഉണ്ടാക്കുകയും അഴിക്കുകയും ചെയ്യുന്ന ബോധവസ്തു 
വായ ആത്മാവിന്‌ സ്വയം ഇല്ലാതാകാനോ ഉണ്ടായിവരാനോ ഇടമില്ലെന്നും 
അവര്‍ കണ്ടു. അതുകൊണ്ടാണ്‌ ആത്മാവു മാത്രം നിത്യമെന്നും മറ്റുള്ളവ 
യൊക്കെ അനിത്യമെന്നും അവര്‍ തീരുമാനിച്ചത്‌. ഈ ആത്മസാക്ഷാത്കാ 
രത്തോടെ മറ്റൊരു കാര്യം കുടി അവര്‍ക്കു തെളിഞ്ഞു. സ്വന്തം വ്യക്തിത്വ 
ത്തിന്‌ ആശ്രയമായ ആത്മവസ്തുതന്നെയാണ്‌ പ്രപഞ്ചഘടകങ്ങളായി 
കാണുന്ന എല്ലാ ദൃശ്യങ്ങള്‍ക്കും പരമാശ്രയമായ സത്ത. മനുഷ്യ ബുദ്ധിക്ക്‌ 
ഈ സത്യത്തെ സാക്ഷാത്ക്കരിക്കാനുള്ള പ്രത്യേകകഴിവുണ്ടെന്നും തെളി 
ഞ്ഞു. ഈ സാക്ഷാത്കാരങ്ങളുടെ പരിണതഫലമാണ്‌ ശിഷ്യന്റെ ഞാനാര്‍? 
എന്ന ചോദ്യത്തിനുള്ള ഉത്തരം. “ത്വം ബ്രഹ്മ ഹി” നീ ബ്രഹ്മം തന്നെയാണ്‌ 
എന്നത്രേ സംശയരഹിതമായ മറുപടി. ബ്രഹ്മവിദ്യാപഞ്ചകത്തിലെ മൂന്നാം 
പദ്യം വ്യാഖ്യാനിക്കുമ്പോള്‍ പ്രഹ്മസ്വരുപം നമുക്ക്‌ പൂര്‍ണ്ണമായി വെളിപ്പെട്ടു 
കിട്ടുന്നതാണ്‌. 


അദ്ധ്യാരോപവും അപവാദവും 


ഒരു നടന്‍ വേഷം കെട്ടുന്നതുപോലെയാണ്‌ ബോധസ്വരൂപനായ 
ആത്മാവ്‌ സൂക്ഷ്മവും സ്ഥൂലവുമായ ജഡാംശങ്ങളെ തന്നില്‍ ആരോപിച്ച 
നുഭവിക്കുന്നതെന്ന്‌ നാം കണ്ടുവല്ലോ. വേഷം കെട്ടിക്കഴിയുമ്പോള്‍ നടന്‍ 
വേഷത്തിനനുസരിച്ച കഥാപാത്രമായതുപോലെ തോന്നുന്നു എന്നാല്‍ നടന്‍ 
ഒരിക്കലും കഥാപാത്രമായി മാറുന്നില്ലെന്നുള്ളതാണ്‌ വാസ്തവം. രാവണന്റെ 
വേഷം കെട്ടിയാടുന്ന നടന്‍ ഒരിക്കലും രാവണനായിത്തീരുന്നില്ലെന്നറിയാന്‍ 
പ്രയാസമില്ലല്ലോ. വേഷങ്ങള്‍ കേവലം രാവണനെന്ന തോന്നലുളവാക്കുന്നു. 
രാവണനായി നടിച്ചുകൊണ്ടിരിക്കുമ്പോഴും വാസ്തവത്തിലുള്ളതു നടന്‍മാ 
ത്രം. അതുപോലെ പ്രപഞ്ചനാടകത്തിലെ ആത്മനടന്‍ പ്രാണന്‍, അഹങ്കാ 
രം, ചിത്തം, ബുദ്ധി, മനസ്സ്‌, ഇന്ദ്രിയങ്ങള്‍, ദേഹം എന്നീ വേഷങ്ങള്‍ സ്വയം 
നിര്‍മ്മിച്ച്‌ തന്നില്‍ ചേര്‍ത്തുവച്ച്‌ നടിക്കുമ്പോഴാണ്‌ സൂര്യചന്ദ്രമനുഷ്യപക്ഷിമൃ 
ഗാദി വിവിധവേഷങ്ങള്‍ രംഗത്തുള്ളതുപോലെ കാണപ്പെടുന്നത്‌. വാസ്തവ 
ത്തിലുള്ളത്‌ ആത്മനടന്‍ മാത്രം. ആത്മനടന്‍ പ്രാണാദി വിവിധ വേഷങ്ങള്‍ 
വച്ചുകെട്ടി പ്രപഞ്ചദൃശ്യങ്ങളായി പ്രകാശിക്കുന്ന പ്രവൃത്തിക്കു വേദാന്തത്തില്‍ 
അദ്ധ്യാരോപം എന്നാണ്‌ പറയുന്നത്‌. ആത്മാവില്‍ വാസ്തവത്തിലില്ലാത്ത 
ദൃശ്യങ്ങളെ തല്‍ക്കാലത്തേയ്ക്കാരോപിച്ചനുഭവിക്കുന്നതാണ്‌ അധ്യാരോപം. 
നടന്‍ കഥാപാത്രമായി അഭിനയിക്കുമ്പോഴും ഉള്ളതു നടന്‍ മാത്രമാണ്‌. വേഷ 
ങ്ങള്‍ അഴിച്ചു മാറ്റി നോക്കുമ്പോഴാണ്‌ ഈ വസ്തുത തെളിയുന്നത്‌. രാവ 
ണന്റെ തോന്നലുളവാക്കിയ കിരീടവും കച്ചയും അങ്ങനെ ഓരോന്നായി എടു 
ത്തുമാറ്റി പരിശോധിച്ചു നോക്കിയാല്‍ അവിടെയെങ്ങും രാവണനെ കാണ്മാ 
നുണ്ടാവില്ല. വേഷങ്ങള്‍ മാറ്റിക്കഴിയുമ്പോള്‍ നടന്‍ശേഷിക്കുകയും ചെയ്യും. 
അതുപോലെ ഓരോ പ്രപഞ്ച ദൃശ്യത്തേയും അപ്രഗ്ഥിക്കുമ്പോള്‍ കിട്ടുന്ന 
ദേഹാദിഘടകങ്ങളെ പ്രത്യേകം പ്രത്യേകം പരിശോധിച്ചാല്‍ അവിടെങ്ങും 


ബ്വഹമവിദ്യാപഞ്ചകം 745 


മനുഷ്യനെയോ പക്ഷിയെയോ ഒന്നും കാണാനുണ്ടാവില്ല. ഘടകങ്ങള്‍ പരി 
ശോധിച്ചു മാറ്റിക്കഴിയുമ്പോള്‍ ആത്മാവുമാത്രം നിത്യമുക്തമായി ശേഷിക്കു 
ന്നത്‌ കാണാറാകും. ഒരു ജിജ്ഞാസു തന്റെ വ്യക്തിത്വത്തിന്റെ പരിശോധന 
യില്‍ വേര്‍തിരിയുന്ന ഘടകങ്ങളെ ഇതു ഞാനല്ല, ഇതു ഞാനല്ല എന്നു നിഷേ 
ധിച്ചു തള്ളുന്ന പ്രവൃത്തിക്കാണ്‌ വേദാന്തം. “അപവാദം” എന്നു പറയുന്നത്‌ 
നേതി നേതി (പ്രകിയ എന്നാണ്‌ ഉപനിഷത്തുകളില്‍ ഇതറിയപ്പെടുന്നത്‌. ഒരു 
ജിജ്ഞാസു ധ്യാനമനനങ്ങളില്‍കൂടി ഞാന്‍ ഇന്ദ്രിയങ്ങളല്ല, ഞാന്‍ ദേഹമല്ല, 
എന്നിങ്ങനെ പ്രാണന്‍വരെയുള്ള ഘടകങ്ങളെ നിഷേധിച്ചു തള്ളുന്നു. ഒടു 
വില്‍ നിഷേധിച്ചു തള്ളാന്‍ വയ്യാത്തവണ്ണം ശുദ്ധബോധസ്വരൂപമായി ജിജ്ഞാ 
സുവിന്റെ ആത്മാവ്‌ അവശേഷിക്കുന്നു. ഇതത്രേ ആത്മസാക്ഷാത്കാരം. ഒരു 
സാധകന്‍ ധ്യാനമനനങ്ങളില്‍ കൂടി അനുഷ്ഠിക്കേണ്ട ഈ അപവാദപ്രക്രിയ 
തന്നെയാണ്‌ നീ ഇന്ദ്രിയങ്ങളല്ല, മനസ്സും ബുദ്ധിയുമല്ല, എന്നിങ്ങനെ ഒരു 
നിഷേധപരമ്പരകൊണ്ട്‌ ഗുരുദേവന്‍ വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. താനല്ലാ 
ത്തതിനെയൊക്കെ നിഷേധിച്ചു തള്ളുന്നതാണപവാദം. 


ഇന്ദ്രിയാദി അസത്താണ്‌. 


ഇന്ദ്രിയങ്ങള്‍ മുതല്‍ പ്രാണന്‍വരെ വിവിധ ഘടകങ്ങള്‍ ആത്മാവില്‍ 
ഇടക്കാലത്ത്‌ കൂട്ടിച്ചേര്‍ക്കപ്പെട്ടവയാണെന്ന്‌ നാം കണ്ടുവല്ലോ. ഇങ്ങനെ 
അല്പകാലത്തോക്ക്‌ കൂട്ടിച്ചേര്‍ക്കപ്പെടുന്നവയെയാണ്‌ വേദാന്തം അസത്ത്‌ 
അഥവാ മിഥ്യ എന്നു പറയുന്നത്‌. ആത്മാവില്‍ ഇന്ദ്രിയങ്ങള്‍ തുടങ്ങിയ ഘട 
കങ്ങളൊന്നും തന്നെ മുന്‍പുണ്ടായിരുന്നില്ല. ആത്മാവ്‌ സ്വരുപം പൂര്‍ണ്ണമായി 
സാക്ഷാത്കരിക്കുന്നതോടെ ഇവ ഇനിമേല്‍ ഇല്ലാതാവുകയും ചെയ്യും. 
അപ്പോള്‍ നേരത്തെ ഇല്ലാതിരുന്നവയും ഇനിമേല്‍ ഇല്ലാതാവുന്നവയുമാണ്‌ 
ഇന്ദ്രിയാദിഘടകങ്ങള്‍. ശ്രീ നാരായണ ഗുരുദേവനെപ്പോലെയുള്ള ജഷീശ്വ 
രന്മാര്‍ ആത്മസ്വരുപം സാക്ഷാത്കരിച്ച്‌ കണ്ടറിഞ്ഞ അനുഭവമാണിത്‌. മുന്‍പി 
ല്ലാതിരുന്നതും ഇനിമേല്‍ ഇല്ലാതാവുന്നതും ഇടയ്ക്ക്‌ അല്പകാലം മാത്രം 
ഉണ്ടെന്നു തോന്നുന്നതുമായ കാഴ്ചയാണ്‌ മിഥ്യ അഥവാ അസത്ത്‌. വാസ്ത 
വത്തില്‍ ഉണ്ടെന്നു തോന്നിക്കൊണ്ടിരിക്കുമ്പോഴും അവ ഇല്ലെന്നുള്ളതാണ്‌ 
വസ്തുത. ആത്മാവിനെ മനുഷ്യ പക്ഷിമൃഗാദി വിവിധ രൂപത്തില്‍ പ്രദര്‍ശി 
പ്പിക്കുന്ന ഈ അസത്ഘടകങ്ങളുടെ മുഴുവന്‍ രഹസ്യം വെളിപ്പെടുത്താനാണ്‌ 
ഗുരുദേവന്‍ ്രാണാഹങ്കാരം തുടങ്ങി മറ്റുമെല്ലാം അസത്താണ്‌ എന്നു 
പ്രഖ്യാപിച്ചത്‌. 


അസത്ത്‌ അവിദ്യാകല്പിതമാണ്‌ 


അപ്പോള്‍ നിത്യസത്തയായ ആത്മാവ്‌, അതില്‍ വന്നും പോയുമിരിക്കുന്ന 
ഇന്ദ്രിയാദി അസത്ഘടങ്ങള്‍ ഇങ്ങനെ നമുക്ക്‌ അപഗ്രഥനംകൊണ്ട്‌ ഓരോ 
്രപഞ്ചദൃശ്യത്തെയും രണ്ടായി തരംതിരിക്കാമെന്നു കണ്ടുവല്ലോ. ജിജ്ഞാ 
സുവിന്‌ തന്റെ വ്യക്തിത്വത്തില്‍ ഈ തരംതിരിവ്‌ അല്പം ചിന്തിക്കുമെങ്കില്‍ 
വ്യക്തമായി തെളിയുന്നതാണ്‌. ഇവിടെ ഒരു ചോദ്യമുദിക്കുന്നു. നിത്യസത്യ 


746 ശ?നാരായണ ഗുരുദേവക്യതികള്‍ സന്ധ്യര്‍ണവ്യാഖ്യാനം - ഭാഗം / 


മായ ആത്മവസ്തുവില്‍ പ്രാണന്‍ തുടങ്ങിയ അസത്ഘടകങ്ങള്‍ അല്പകാ 
ലത്തേക്കെങ്കിലും ഉണ്ടെന്നു തോന്നാനെന്താണ്‌ കാരണം? ഈ ചോദ്യത്തി 
നുത്തരമാണ്‌ ഗുരുദേവന്‍ “സ്വാത്മനി അവിദ്യാകല്പിതം” എന്നു പറഞ്ഞിരി 
ക്കുന്നത്‌. ആത്മാവില്‍ വാസ്തവത്തിലില്ലാതിരിക്കെ അവിദ്യകൊണ്ട്‌ ഉണ്ടെന്നു 
തോന്നുന്നവയാണ്‌ പ്രാണാദിഘടകങ്ങള്‍. എന്താണവിദ്യ? ആത്മാവിന്റെ സ്വരു 
പവിസ്മൃതിയാണവിദ്യ. ആത്മാവ്‌ താന്‍ അദ്വയവും അഖണ്ഡവുമായ ആന 
ന്ദസത്തയാണെന്നുള്ള കാര്യം അല്പനേരത്തേക്ക്‌ മറന്നുപോകുന്നതാണവിദ്യ. 
ഈ മറവികൊണ്ട്‌ നഷ്ടമൊന്നും വിശേഷിച്ചുണ്ടാകുന്നില്ല. മറന്നുപോയി 
എന്നുവച്ച്‌ വസ്തുസ്ഥിതി നഷ്ടപ്പെടുകയില്ലെന്നു തീര്‍ച്ചയാണല്ലോ. എപ്പോള്‍ 
വേണമെങ്കിലും മറവിയില്‍ നിന്നും മോചിച്ചു സ്വരൂപബോധം വീണ്ടെടുക്കാ 
വുന്നതാണ്‌. ആനന്ദഘനവും ബോധസ്വരൂപവുമായ ആത്മാവില്‍ എന്തു 
കൊണ്ടീ മറവി സംഭവിച്ചു എന്നുള്ളതാണ്‌ മറ്റൊരു ചോദ്യം. ഈ ചോദ്യ 
ത്തിനുള്ള ഉത്തരം മാത്രം മറവിയെ അകറ്റിക്കഴിയുമ്പോഴേ ലഭിക്കൂ. അപ്പോഴും 
മറവിയുടെ കാരണം പൂര്‍ണ്ണമായി തെളിഞ്ഞെന്നുവരില്ല. എങ്കിലും അപ്പോള്‍ 
മറവി തന്നെ ഇതേ വരെ വേണ്ടാത്ത ഒരു ഭ്രമത്തിലകപ്പെടുത്തുകയാണ്‌ 
ചെയ്തതെന്ന്‌ അനുഭവിക്കാന്‍ കഴിയും. മറവിയുടെ കാരണം പൂര്‍ണ്ണമായി 
വെളിപ്പെടാതിരിക്കുന്നത്‌ ഒരു കഴിവില്ലായ്മയല്ലേയെന്നു ശങ്കിക്കാനില്ല. എല്ലാ 
മറവികളുടെയും സ്വഭാവം ഇതാണ്‌. ചിലര്‍ മടിയില്‍ താക്കോല്‍ സൂക്ഷിച്ചു 
വച്ചുകൊണ്ട്‌ താക്കോല്‍ തിരയുന്നതു നാം കാണാറില്ലേ? തിരച്ചിലില്‍ അവ 
രാരെയെല്ലാം പഴിപറയുന്നു. എന്തെല്ലാം കോലാഹലം കാണിക്കുന്നു. ഈ 
കോലാഹലങ്ങള്‍ നടന്നുകൊണ്ടിരിക്കുമ്പോള്‍ മറവിസംഭവിച്ചു എന്നു തന്നെ 
ബോധമില്ലാത്തതുകൊണ്ട്‌ അതിന്റെ കാരണം കണ്ടുപിടിക്കുന്ന പ്രശ്നമേ 
ഉദിക്കുന്നില്ല. ശ്രമം തീര്‍ന്ന്‌ താക്കോല്‍ മടിയില്‍ തന്നെ ഉണ്ട്‌ എന്നു കണ്ടുപി 
ടിക്കുമ്പോഴുണ്ടാകുന്ന ശാന്തിയും സംതൃപ്തിയും അവര്‍ണ്ണനീയമാണ്‌. പക്ഷെ 
അപ്പോഴും താന്‍ എന്തുകൊണ്ടു മറന്നുപോയി എന്ന ചോദ്യത്തിനുത്തരം 
കണ്ടുപിടിക്കാന്‍ ശ്രമിച്ചാല്‍ വ്യക്തമായി അതു കിട്ടുന്നതല്ല. മറവിമാറി ശ്രമമ 
കന്നാല്‍ മറവിയില്ലാത്തതുകൊണ്ടു തന്നെ അതിന്റെ കാരണത്തെക്കുറിച്ചന്വേ 
ഷിക്കാന്‍ പിന്നെ അധികമാരും മിനക്കെടാറുമില്ല. ആത്മാവിനുണ്ടാകുന്ന സ്വരു 
പവിസ്മൃതിയുടെ രൂപത്തിലുള്ള അവിദ്യയുടെ കഥയും ഏതാണ്ടിതുപോലെ 
തന്നെയാണ്‌. അവിദ്യയെയും ശ്രമത്തെയും ഒഴിച്ചുമാറ്റാം. പക്ഷെ അവിദ്യയിലും 
ശ്രമത്തിലും പെട്ടുനിന്നുകൊണ്ട്‌ അതിന്റെ കാരണം തിരഞ്ഞാല്‍ കിട്ടുന്നതല്ല. 
ശ്രീനാരായണഗുരു ദേവനെപ്പോലെയുള്ള സത്യദര്‍ശികള്‍ അവിദ്യാശ്രമത്തെ 
പൂര്‍ണ്ണമായി ഒഴിച്ചുമാറ്റിയിട്ട കണ്ടെത്തിയ ജീവിതരഹസ്യമാണിത്‌. ഈ അവി 
ദ്യയെത്തന്നെയാണ്‌ അജ്ഞാനമെന്നും, മായയെന്നും, പ്രകൃതിയെന്നുമൊക്കെ 
വേദാന്തശാസ്ത്രം വിവരിക്കുന്നത്‌. ആത്മസത്തയില്‍ അവിദ്യ രണ്ടുതരത്തി 
ലാണ്‌ പ്രവര്‍ത്തിക്കുന്നത്‌. ആദ്യമായി അഖണ്ഡവും അദ്വയവുമായ 
ആത്മസ്വരുപത്തെ അതു മറയ്ക്കുന്നു. ഇതാണ്‌ അവിദ്യയുടെ ആവരണശ 
ക്തി. അവിദ്യയുടെ ഈ ആവരണശക്തി സകലമനുഷ്യരും ഉറക്കത്തില്‍ അനു 
ഭവിച്ചറിയുന്നു. ബോധത്തെ ഒരിരുട്ടു പാടെ മറച്ചുകളയുന്നതാണല്ലൊ ഉറ 


ബ്ചഹ്മവിദ്യാപഞ്ചകം 747 


ക്കം. ഉറക്കത്തില്‍ യാതൊരറിവും അവശേഷിക്കുന്നില്ലെന്നുള്ളത്‌ അനുഭവ 
മാണല്ലോ. ആത്മാവില്‍ നേരത്തെ ഇല്ലാതിരുന്ന ചില പുതിയ കാഴ്ചകളെ 
ഉണ്ടാക്കിക്കാണിക്കുകയാണ്‌ അവിദ്യയുടെ രണ്ടാമത്തെ പ്രവര്‍ത്തനം. ഇതി 
നാണ്‌ വിക്ഷേപശക്തിയെന്നു പറയുന്നത്‌. അഖണ്ഡമായ ആത്മസ്വരൂപത്തെ 
മറച്ചുകളഞ്ഞിട്ടു അവിദ്യ അതില്‍ ക്രമേണ പ്രാണന്‍, അഹങ്കാരം, ചിത്തം 
തുടങ്ങിയ ഘടകങ്ങളെ ഉണ്ടാക്കിക്കാണിക്കുന്നു. ഒരൈന്ദ്രജാലികന്‍ തന്റെ 
ശക്തികൊണ്ട്‌ പദാര്‍ത്ഥങ്ങളെ ഉണ്ടാക്കിക്കാണിക്കുന്നതുപോലെയാണ്‌ അവി 
ദയയുടെ പ്രവര്‍ത്തനം. ഐന്ദ്ര ജാലികന്‍ ശക്തി പിന്‍വലിച്ചാല്‍ പദാര്‍ത്ഥ 
ങ്ങള്‍ മാഞ്ഞു മറയും. അതുപോലെ അഖണ്ഡാനന്ുസ്വരുപമായ ആത്മാവു 
ആത്മവിസ്മൃതിയുടെ രൂപത്തിലുള്ള അവിദ്യയെ ഒഴിച്ചുമാറ്റിയാല്‍ അതോടെ 
അവിദ്യാനിര്‍മ്മിതങ്ങളായ പ്രാണാദിഘടകങ്ങളും വഴിമാറിത്തരും. ആത്മസ്വ 
രൂപം അനന്താദ്വയ ബ്രഹ്മമായി തെളിഞ്ഞുവിളങ്ങുകയും ചെയ്യും. ശ്രീനാരാ 
യണഗുരുദേവന്‍ അവിദ്യയെ മാറ്റി ഈ വസ്തു രഹസ്യം നിരന്തരം അനുഭ 
വിച്ചു ജീവിച്ചയാളാണ്‌. സാക്ഷാത്കാരത്തോടെ അദ്ദേഹത്തിന്‌ തെളിഞ്ഞ 
കാര്യമാണ്‌ ശ്ലോകത്തില്‍ പ്രഖ്യാപിക്കുന്നത്‌ - പ്രാണന്‍ തുടങ്ങി ദേഹംവ 
രെയുള്ള ഘടകങ്ങള്‍ “ആത്മസ്വരുപത്തില്‍ അവിദ്യാകല്പിതങ്ങളാണ്‌' എന്ന്‌. 
അവിദ്യയുടെ തല്ക്കാലസൃഷ്ടികളായതുകൊണ്ടുതന്നെ അവ മിഥ്യാദര്‍ശ 
നങ്ങളാണെന്നും സ്പഷ്ടം. 


ദൃക്കും ദൃശ്യവും 

ഞാനാര്‍? എന്ന ചോദ്യത്തിനുള്ള വ്യക്തമായ മറുപടിയാണ്‌ നാം ഇതു 
വരെ ചര്‍ച്ചചെയ്തത്‌. ജഗത്തെവിടെ നിന്നുണ്ടായി? എന്ന ചോദ്യത്തിനുള്ള 
ഉത്തരമാണ്‌ ശ്ലോകത്തിലെ ഉത്തരാര്‍ദ്ധം. ആദ്യമായി ജഗത്തിന്റെ സ്വരൂപമെ 
ന്തെന്നറിഞ്ഞാലല്ലേ അതെവിടെനിന്നുണ്ടായി എന്നു നിര്‍ണ്ണയിക്കാന്‍ പറ്റൂ. 
ജഗത്ത്‌ എവിടെയുണ്ടെങ്കിലും അത്‌ ഒരു ദ്രഷ്ടാവിന്റെ ദൃശ്യമാണ്‌. അതാ 
യത്‌ കാണുന്നവന്റെ കാഴ്ചയാണെന്നര്‍ത്ഥം. അപ്പോള്‍ ജഗത്തിനെ നമുക്ക്‌ 
കാണുന്നവനെന്നും കാഴ്ചയെന്നും രണ്ടായിതിരിക്കാം. ചിന്തിക്കുന്തോറും 
പ്രപഞ്ചസത്യം കയ്യിലെ നെല്ലിക്കപോലെ തെളിയിച്ചുതരുന്ന ഒന്നാണീ ദൃഗ്ദ്യ 
ശ്യവ്വിവേകം, കാണുന്നവനും കാഴ്ചക്കും തമ്മിലുള്ള ബന്ധമെന്താണ്‌? കാണാ 
നാളുണ്ടെങ്കിലേ കാഴ്ചയുള്ളൂ. കാണുന്നവന്‍ കാണാനൊരുക്കമില്ലെങ്കില്‍ 
കാഴ്ചയില്ല. നേരെമറിച്ച്‌ കാഴ്ചകളൊക്കെ മാഞ്ഞുപോയാലും കാണുന്നവന്‍ 
ഇല്ലാതാകുന്നില്ല. കാഴ്ചകളില്ലാതായാല്‍ കാണുന്നവന്‍ കാഴ്ചകളില്‍പെട്ടു 
ഴലാതെ ശുദ്ധനായി മാറി നില്‍ക്കും. കാഴ്ചകള്‍ അതോടെ കാണപ്പെടാതാ 
വുകയും ചെയ്യും. കാണുകയെന്നത്‌ ഒരനുഭവമാണ്‌. കാഴ്ച അനുഭവത്തിന്റെ 
തല്ക്കാല രൂപവും. ബോധവസ്തുവിനു മാത്രമേ അനുഭവം സാദ്ധ്യമാവൂ. 
അപ്പോള്‍ പ്രപഞ്ചാനുഭവത്തിലെ കാണുന്നവന്‍ ബോധവസ്തുവും കാഴ്ച 
ആ ബോധവസ്തുവിന്റെ തല്ക്കാലാനുഭവവുമാണെന്നോര്‍ക്കണം. നേരത്തെ 
വ്യക്തിയെ നാം ആത്മാവെന്നും അതില്‍ അവിദ്യാകല്‍പിതങ്ങളായ പ്രാണാ 
ദിഘടകങ്ങളെന്നും രണ്ടായി അപഗ്രഥിച്ചല്ലോ. ഇവിടെ ആത്മാവ്‌ കാണുന്ന 


748 ശ്രീനാരായണ ഗുരുദേവഷ്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


വനും, പ്രാണാദിദേഹേന്ദ്രിയങ്ങള്‍ വരെയുള്ള ഘടകങ്ങള്‍ കാഴ്ചകളുമാണ്‌. 
ആത്മാവെന്ന ബോധസ്വരുപനായ കാഴ്ചക്കാരന്‍ പ്രാണന്‍ മുതലായ ഘട 
കങ്ങളില്‍ കൂടി സം൪മിച്ച്‌ ദേഹപര്യന്തം എത്തിനിന്ന്‌ അവയെ കണ്ടനുഭവി 
ക്കുന്നതുകൊണ്ടാണ്‌ അവയൊക്കെ ഒരുമിച്ചു ചേര്‍ന്ന്‌ ഒരു വ്യക്തിയായി പ്രകാ 
ശിക്കുന്നത്‌. ഈ വ്യക്തിഘടകങ്ങളില്‍ നിന്നെല്ലാം അറിവിനെ അഥവാ 
ബോധത്തെ മാറ്റിനോക്കുക. വെറും കാഴ്ചകളായ ഈ അവിദ്യാകല്പിത 
ഘടകങ്ങള്‍ അതോടെ എഞങ്ങെന്നില്ലാതെ മറഞ്ഞുപോകും. ബോധം വിട്ടു 
പോയ മൃതശരീരം സ്വയം അറിയാന്‍ കഴിവുള്ളതായിത്തീരുന്നില്ലെന്ന്‌ നാം 
ദിവസേന കാണുന്നുണ്ടല്ലോ. ഇനി കാഴ്ചകളെയൊക്കെ വിട്ടുപോയാല്‍ 
ബോധവും മാഞ്ഞുപോകില്ലേ എന്നാണ്‌ ചിലര്‍ക്ക്‌ സംശയം. ഇവിടെയാണൊ 
രാള്‍ ധൈര്യമുണ്ടെങ്കില്‍ ആദ്ധ്യാത്മികസാധനകളനുഷ്ഠിക്കാന്‍ തയ്യാറാകേ 
ണ്ടത്‌. ബോധവസ്തുവായ ആത്മാവിനെ പറ്റിക്കുടിനില്‍ക്കുന്ന കാഴ്ചകളെ 
അകറ്റുവാനുള്ള സാധനാമാര്‍ഗ്ഗങ്ങള്‍ സത്യദര്‍ശികള്‍ വിശദമായി ചര്‍ച്ചചെ 
യ്തിട്ടുണ്ട്‌. ചിലതൊക്കെ നാം ഈ കൃതിയുടെ ആരംഭത്തില്‍ പ്രതിപാദിച്ചി 
ട്ടുമുണ്ട്‌. ശ്രീനാരായണഗുരുദേവന്‍ ഈ സാധനകള്‍ ധീരതയോടെ അനു 
ഷ്ഠിച്ച്‌ ബോധസ്വരൂപമായ ആത്മാവില്‍നിന്നും കാഴ്ചകളെ അകറ്റിയ ആളാ 
ണ്‌. കാഴ്ചകളകന്നപ്പോള്‍ ബോധവസ്തു എങ്ങനെ തെളിഞ്ഞുവെന്ന്‌ അദ്ദേ 
ഹത്തിന്റെ വാക്കുകളില്‍തന്നെ ശ്രവിക്കുക: 


ഒരു കോടി ദിവാകരമരാത്തുയരും 
പടി പാരൊടു നീരനലാദികളും 
കെടുമാറു കിളര്‍ന്നുവരുമന്നൊരുന്നില്‍ 
വടിവെന്നുമിരുന്നു വിളങ്ങിടണം 


ചിിങ്ജ.ചി. 1 


കോടി ദിവാകരന്മാരുദിച്ചുയരുന്നതുപോലെ ബോധവസ്തു തെളിഞ്ഞു, 
അതില്‍ പറ്റിനിന്ന കാഴ്ചകളായ പഞ്ചഭൂതങ്ങള്‍ എങ്ങോ മാഞ്ഞുമറഞ്ഞു 
ഈ സത്യാനുഭവം സദാ വിട്ടുപോകാതെ തുടരണേ എന്നാണ്‌ ഗുരുദേവന്‍ 
പ്രാര്‍ത്ഥിക്കുന്നത്‌. ഈ ആത്മസാക്ഷാത്കാര രഹസ്യം സാധനാസമ്പ 
ന്നന്മാര്‍ക്കല്ലാതെ യുക്തിവാദികള്‍ക്ക്‌ എളുപ്പം ബോദ്ധ്യപ്പെട്ടുകിട്ടുന്നതല്ല. 


വ്യക്തിയുടെ കഥ നാം ഇങ്ങനെ അപഗ്രഥിച്ചറിഞ്ഞു. ഒരു വ്യക്തിയുടെ 
ദേഹേന്ദ്രിയങ്ങള്‍ വരെ വ്യാപിച്ചു നില്‍ക്കുന്ന ബോധസത്ത ആ ഉപകരണ 
ങ്ങളില്‍ക്കൂടി പുറത്തേയ്ക്കു വ്യാപിക്കുമ്പോഴാണല്ലോ മറ്റു പ്രപഞ്ചഘടക 
ങ്ങളുടെ അനുഭവമുണ്ടാകുന്നത്‌. അപ്പോള്‍ വ്യക്തിശരീരത്തിനു പുറമേയുള്ള 
പ്രപഞ്ചദൃശ്യങ്ങളും ഉള്ളവയായിത്തീരുന്നത്‌ ഒരു ബോധസത്തയുടെ പ്രസ 
രത്തില്‍ അറിയപ്പെടുന്നതുകൊണ്ടാണ്‌. ചുരുക്കത്തില്‍ ഏതു ജഡദൃശ്യവും 
ഉള്ളതായിത്തീരണമെങ്കില്‍ അതിന്റെ ഉള്ളില്‍ നിന്നോ പുറത്തു നിന്നോ 
ബോധസത്തയുടെ പ്രസരം അതില്‍ വ്യാപിക്കണം. ബോധത്തിനാണ്‌ ജഡ 
ദൃശ്യങ്ങള്‍ ഉള്ളതായിത്തീരുന്നത്‌. സ്വയം നിലനില്പനുഭവിക്കുന്ന വസ്തു 


ബ്ചഹ്മവിദ്യാപഞ്ചകം 749 


വിനുമാത്രമേ മറ്റു വസ്തുക്കളുടെ നിലനില്പ്‌ പ്രശ്നമായി ഭവിക്കുന്നുളളു. 
ജഡത്തിനു സ്വന്തം നിലനില്‍പ്പുപോലും അനുഭവിച്ചറിയാന്‍ കഴിവില്ല. അതു 
കൊണ്ട്‌ മറ്റൊന്നിന്റെയും നിലനില്പ്‌ പ്രശ്നവുമല്ല. ഈ പ്രപഞ്ചത്തില്‍ 
സൂക്ഷ്മമായും സ്ഥുലമായും എന്തെല്ലാം അറിയപ്പെടുന്നവയായി അഥവാ 
അനുഭവിക്കപ്പെടുന്നവയായി കാണപ്പെടുന്നുണ്ടോ അവയെല്ലാം ജഡങ്ങളാ 
ണ്‌. ജഡത്തിന്റെ ആരംഭം എവിടെയാണ്‌? അതിസുക്ഷ്മായ പ്രാണസ്പന്ദനം 
മുതല്‍ വേദാന്തത്തിന്‌ ജഡമാണ്‌. പ്രാണസ്പന്ദനം ഒരു ബോധസത്തയിലെ 
ഉണ്ടായി മറയുന്ന അനുഭവമാണ്‌. ഉണ്ടായിമറയുന്നതൊക്കെ ജഡമാണ്‌. ഈ 
പ്രാണസ്പന്ദനത്തെയാണ്‌ ആധുനികശാസ്ത്രം ഈര്‍ജ്ജം എന്നു വിവരിക്കു 
ന്നത്‌. ആധുനികശാസ്ത്രത്തിന്റെ ഉര്‍ജ്ജം വേദാന്തശാസ്ത്രപകാരം സുക്ഷ്മ 
ജഡമാണ്‌. ഇതു ശബ്ദരുപത്തിലും പ്രകാശരൂപത്തിലും ഒക്കെ പരിണമിച്ചു 
പരിണമിച്ചു തന്നെയാണ്‌ ക്രമേണ പഞ്ചമഹാഭുതങ്ങളുടെ രൂപത്തില്‍ ജഗ 
ത്തായി വര്‍ത്തിക്കുന്നത്‌. അതിസുക്ഷ്മമായ പ്രാണസ്പന്ദനം മുതല്‍ പഞ്ചമ 
ഹാഭൂതം വരെയുള്ള ജഗത്ത്‌ നിശ്ചലവും ആനന്ദഘനവുമായ ഒരു ബോധവ 
സ്തുവിനുള്ളില്‍ പൊന്തിമറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൃശ്യപ്രവാഹമാണ്‌. ബോധ 
വസ്തുവിന്റെ പൂര്‍ണ്ണരൂപം ദര്‍ശിക്കുന്നതോടെ ഈ ദൃശ്യപ്രവാഹം ഒടുങ്ങു 
ന്നതുമാണ്‌. അതുകൊണ്ടുതന്നെ ബോധവസ്തുമാത്രം സത്യം ദൃശ്യപ്രവാഹം 
മിഥ്യ എന്നും വന്നു കൂടുന്നു. അങ്ങനെ സകലജഗത്തിലും ആത്മാവായി 
വര്‍ത്തിക്കുന്ന ബോധസത്തയെ ദൃക്കെന്നും, അതില്‍ സ്ഫുരിച്ചുകൊണ്ടിരി 
ക്കുന്ന ജഡത്തിനെ ദൃശ്യമെന്നും വിളിക്കാം. ദൃക്കിനെ ആശ്രയിക്കാതെ ദൃശ്യ 
ത്തിനു നിലനില്പേയില്ല. ദൃശ്യം വിട്ടൊഴിഞ്ഞാല്‍ ദൃക്ക്‌ പൂര്‍ണ്ണരൂപത്തില്‍ 
അമൃതസ്വരൂപമായി വിളങ്ങുകയും ചെയ്യും. വേദാന്തശാസ്ത്രത്തിന്റെ അത്ഭു 
തകരമായ കണ്ടുപിടിത്തമാണിത്‌. അനുഭവിച്ചറിഞ്ഞ ഈ കണ്ടുപിടിത്തം 
തന്നെയാണ്‌ “ഈ ജഗത്തുമുഴുവന്‍ ദൃശ്യമായതുകൊണ്ടുതന്നെ ജഡമാണ്‌. 
എന്നിങ്ങനെ ഗുരുദേവന്‍ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


ജഡദൃശൃം എവിടെനിന്നുണ്ടായി? 


ജഡദൃശ്യങ്ങള്‍ ബോധസ്വരൂപമായ ആത്മവസ്തുവിന്റെ കാഴ്ചകളാ 
ണെന്ന്‌ തെളിഞ്ഞുവല്ലോ. വെളിച്ചവും ഇരുട്ടും പോലെ ബോധവും ജഡവും 
ഭിന്നപദാര്‍ത്ഥങ്ങളാണ്‌. ഒന്ന്‌ സ്വന്തം നിലനില്പനുഭവിക്കുന്നു. മറ്റേത്‌ സ്വന്തം 
നിലനില്പറിയുന്നതേയില്ല. ഉണ്മ ബോധത്തിന്റെ അനുഭവമാണ്‌. ഇല്ലായ്മ 
യാണ്‌ ജഡം. വെളിച്ചം വസ്തുവാണ്‌. ഇരുട്ടോ വെളിച്ചത്തിന്റെ ഇല്ലായ്മ 
യും. പൂര്‍ണ്ണമായി വെളിച്ചം വന്നാല്‍ ഇരുട്ട്‌ എങ്ങോട്ടുപോയി എന്നറിയാതെ 
മറയുന്നു. ബോധവസ്തുവായ ആത്മാവ്‌ തന്റെ പൂര്‍ണ്ണത സാക്ഷാത്കരി 
ക്കുമ്പോള്‍ ജഡവും എങ്ങോപോയി മറയുന്നതായിട്ടാണല്ലോ സത്യദര്‍ശികള്‍ 
വിവരിക്കുന്നത്‌. വെളിച്ചം ഒന്നു മങ്ങിയാല്‍ മതി ഇരുട്ടിന്റെ ആവിര്‍ഭാവമു 
ണ്ടാവും. വെളിച്ചം തീരെയില്ലാതായാല്‍ കൂരിരുട്ട്‌. എന്തായാലും വെളിച്ചത്തെ 
യാശ്രയിച്ചാണ്‌ ഇരുട്ടിന്റെ ഉത്പത്തിനാശങ്ങളെന്നു തീര്‍ച്ച. ഈ ക്രമം തന്നെ 
ഒരു ചിന്തകന്‍ ജഡത്തിന്റെ ഉത്പത്തിയിലും സ്പഷ്ടമായിക്കാണാം. ബോധാ 


750 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





നുഭവത്തിന്റെ അപൂര്‍ണ്ണതയുടെ അളവാണ്‌ ജഡത്തിന്റെ സൂക്ഷ്മസ്ഥുലഭാ 
വങ്ങള്‍ നിര്‍ണ്ണയിക്കുന്ന ഘടകം. പ്രാണന്‍, അഹങ്കാരം, മനസ്സ്‌, ഇന്ദ്രിയങ്ങള്‍, 
ദേഹം എന്നിവയില്‍ ഈ അപൂര്‍ണ്ണത കൂടിക്കൂടിവരുന്നു. ദേഹത്തിന്റെ ഘട്ട 
ത്തിലെത്തുമ്പോള്‍ ബോധാനുഭവം തീരെയില്ലാതെ അതു ശുദ്ധ ജഡമായി 
ത്തീരുന്നു. അതുകൊണ്ടാണ്‌ മൃതദേഹത്തിന്‌ സ്വയം അറിയാന്‍ കഴിയാത്ത 
ത്‌. എങ്കിലും മൃതദേഹം ഉള്ളതായി നമുക്കു തോന്നുന്നുണ്ട്‌. നേരെമറിച്ചു 
മൃതദേഹത്തെപ്പോലെ ബോധത്തെ തീരെ വിട്ടിട്ട്‌ പ്രാണനോ അന്തഃകരണമോ 
മാറി നില്‍ക്കുന്നത്‌ അനുഭവവിഷയമാവുകയില്ല. മങ്ങിയ വെളിച്ചത്തിലെ ഇരു 
ട്ടുപോലെ ബോധത്തോടുകൂടി മാത്രം പ്രകാശിക്കുന്ന സൂക്ഷ്മജഡങ്ങളാണ്‌ 
പ്രാണനും അന്തഃകരണവും. പ്രാണനും അന്തഃകരണവും ചേര്‍ന്നതാണ്‌ 
സൂക്ഷ്മശരീരം പൂര്‍ണ്ണരപകാശത്തില്‍ ഇരുട്ടില്ലാതാകുന്നതുപോലെ പൂര്‍ണ്ണ 
മായ ആത്മസാക്ഷാത്കാരത്തില്‍ മാത്രമേ ഈ സൂക്ഷ്മദേഹം മാറിക്കിട്ടു. 
സൂക്ഷ്മ ദേഹം മാറി ശുദ്ധ ബോധം തെളിയുന്നതാണ്‌ മോക്ഷം. അതു വരെ 
സൂക്ഷ്മദേഹം ശുദ്ധജഡമായ സ്ഥൂലദേഹത്തെ സ്വീകരിക്കുകയും, ഉപേക്ഷി 
ക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. സ്വീകരിക്കുന്നതു ജനനവും ഉപേക്ഷി 
ക്കുന്നതു മരണവും. എന്തായാലും ബോധവസ്തുവായ ആത്മാവിനെ ആശ്ര 
യിച്ചുകൊണ്ടാണ്‌ ജഡ ദര്‍ശനങ്ങള്‍ രൂപം കൊള്ളുന്നതെന്ന്‌ ഈ വിവരണം 
വ്യക്തമാക്കുന്നു. ശിഷ്യന്റെ ചോദ്യത്തിനുത്തരമായി ഗുരു ആദ്യമേ തന്നെ 
ശിഷ്യന്‍ പൂര്‍ണ്ണബോധസ്വരുപമായ ബ്രഹ്മമാണെന്ന്‌ വെളിപ്പെടുത്തി. ബോധ 
സ്വരൂപമായ ദൃക്കിന്റെ ദൃശ്യം മാത്രമായതുകൊണ്ട്‌ ജഗത്തു ജഡമാണെന്നും 
തെളിയിച്ചു. ഇപ്പോഴിതാ ജഡത്തിന്റെ വിവിധഘട്ടങ്ങള്‍ ബോധത്തെ ആശ്ര 
യിച്ചു തന്നെ രൂപംകൊള്ളുന്നതാണെന്നും കണ്ടു. അതുകൊണ്ട്‌ “ജഗത്തെ 
വിടെനിന്നുണ്ടായി?” എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണിനി . ജഗത്തെവിടെ 
നിന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കില്‍ അല്ലയോ ശിഷ്യ, അതു നിന്നില്‍നിന്നും 
ഭിന്നമായ മറ്റൊന്നില്‍നിന്നും ഉണ്ടായതല്ല എന്നാണ്‌ 'ത്വത്തഃപരം നാന്യതോ” 
ജാതം എന്ന ഭാഗം കൊണ്ട്‌ ഗുരുദേവന്‍ വ്യാഖ്യാനിക്കുന്നത്‌. 


ജഗത്തിന്‌ സ്വതന്ത്രമായ നിലനില്‍പുണ്ടോ? 


ജഡത്തിന്‌ സ്വയം നിലനില്പനുഭവിക്കാന്‍ കഴികയില്ലെന്നു നാം കണ്ടു 
വല്ലോ? ബോധത്തോടെ ചേര്‍ന്നുനില്‍ക്കുമ്പോള്‍ മാത്രമേ അതു പ്രകാശി 
ക്കുന്നുള്ളു അഥവാ ഉള്ളതായിത്തീരുന്നുള്ളൂ. ബോധം കൈവെടിഞ്ഞാല്‍ 
ജഡം ശുദ്ധശുന്യതയുടെ പര്യായമായി മാറും. ബോധത്തെ നിശ്ശേഷം മാറ്റി 
യിട്ടുളള ജഡ്രപപഞ്ചത്തെക്കുറിച്ചൊന്നു ചിന്തിച്ചു നോക്കുക. ബോധവും 
ജഡവും ഇടകലര്‍ന്നതായിട്ടാണ്‌ നാമിന്ന്‌ പ്രപഞ്ചത്തെ കാണുന്നത്‌. ഈ 
ബോധത്തെയും ജഡത്തെയും പരസ്പരം മാറ്റിയെടുക്കാമെന്നുള്ളതാണ്‌ 
ശ്രീനാരായണഗുരുദേവനെപ്പോലെയുള്ള സതൃദര്‍ശികളുടെ കണ്ടുപിടിത്തം. 
അങ്ങനെ മാറി വരുമ്പോള്‍ ജഡം എങ്ങുപോയി എന്നറിയാന്‍ കഴിയാതെ 
മറയും. ബോധം കോടി സൂര്യപ്രഭമായ നിത്യസത്യമായി വിളങ്ങുകയും 
ചെയ്യും. ഇവിടെ ജഡദൃശ്യങ്ങളുടെ ഒരു രഹസ്യം തെളിഞ്ഞുകിട്ടുന്നു. ബോധ 


ബ്ചവഹ്മവിദ്യാപഞ്ചകം 751 





ത്തോടുകൂടിയല്ലാതെ അവയ്ക്കു സ്വതന്ത്രമായി പ്രകാശിക്കാനേ കഴിവില്ല. 
ഈ ജഡരഹസ്യമാണ്‌ ഗുരുദേവന്‍ “ന സ്വത ഏവ ഭാതി” എന്ന ഭാഗം കൊണ്ട്‌ 
വെളിപ്പെടുത്തിയിരിക്കുന്നത്‌. 


ബോധത്തിലെ കാനല്‍ജലമാണ്‌ ജഗത്ത്‌ 


ജഡബോധങ്ങളുടെ വിശകലനത്തില്‍ നിന്നും ഒരു കാര്യം തെളിയു 
ന്നു. ഇവ ഇരുട്ടും വെളിച്ചവും പോലെ പരസ്പര വിരുദ്ധങ്ങളാണ്‌. ജഡം 
ഉണ്ടായതായി കരുതാമെങ്കില്‍ ബോധത്തില്‍നിന്നല്ലാതെ മറ്റൊരിടത്തുനിന്നും 
ഉണ്ടായിട്ടില്ല എന്ന്‌ നാം നേരത്തെ പറഞ്ഞിട്ടുണ്ട. എന്നാല്‍ ഈ ഉണ്ടാകല്‍ 
ഏതു തരത്തിലുള്ളതാണ്‌? ബോധത്തില്‍ നിന്നും എന്തെങ്കിലും ഉണ്ടായാല്‍ 
അതു ബോധമല്ലേ ആയിരിക്കൂ. ബോധത്തില്‍ നിന്നും ജഡം എങ്ങനെ 
ഉണ്ടാകും? വെളിച്ചത്തില്‍ നിന്നും വെളിച്ചമല്ലാതെ ഇരുട്ടുണ്ടാവുകയില്ലല്ലോ. 
വെളിച്ചവും ഇരുട്ടും കൂടി കലരുന്നുവെന്നും പറയുക ശരിയല്ല. ശ്രതുഭാവ 
ത്തില്‍ വര്‍ത്തിക്കുന്ന പദാര്‍ത്ഥങ്ങള്‍ എങ്ങനെ കൂടിക്കലരും? ഇതുതന്നെ 
യാണ്‌ ബോധജഡങ്ങളുടെയും കഥ. എങ്കിലും വെളിച്ചവും ഇരുട്ടും ബോധവും 
ജഡവും കൂടിക്കലരുന്നതായി തോന്നുന്നുണ്ട്‌. അപ്പോള്‍ നിഷ്കൃഷ്ടമായി 
ബോധവും ജഡവും തമ്മിലുള്ള ബന്ധം എന്തെന്ന്‌ നമുക്ക്‌ ചിന്തിച്ചറിയേ 
ണ്ടിയിരിക്കുന്നു. ഇരുട്ട്‌ വെളിച്ചത്തിന്റെ ഇല്ലായ്മയിലെ തോന്നലായിരിക്കു 
ന്നതു പോലെ ജഡം ബോധവസ്തുവിന്റെ അപൂര്‍ണ്ണാനുഭവത്തിലെ തോന്ന 
ലാണെന്നു നാം കണ്ടുവല്ലോ. അപ്പോള്‍ വാസ്തവത്തില്‍ ജഡമെന്നൊരു 
പുതിയ പദാര്‍ത്ഥം ഒരിക്കലും ഉണ്ടാകുന്നില്ല. പിന്നെയോ, ബോധത്തിന്റെ 
അപൂര്‍ണ്ണാനുഭവത്തില്‍ അപൂര്‍ണ്ണാനുഭവത്തിന്റെ അളവിനൊത്ത്‌ ബോധ 
ത്തില്‍തന്നെ വിവിധ ജഡരുപങ്ങള്‍ ഉണ്ടാകുന്നതായി തോന്നുന്നു. 
ബോധത്തെ പൂര്‍ണ്ണമായി അനുഭവിച്ചാല്‍ ഈ തോന്നല്‍ മാറുകയും ചെയ്യും. 
പര്രബഹ്മത്തില്‍ പ്രപഞ്ചപ്രതിഭാസത്തിന്റെ രഹസ്യമിതാണ്‌. മരുഭൂമിയില്‍ 
കാനല്‍ജലം തോന്നുന്നതുപോലെയാണു ബ്രഹ്മത്തില്‍ പ്രപഞ്ചം തോന്നു 
ന്നത്‌. മരുഭൂമിയെക്കുറിച്ചുള്ള വ്യക്തമായ ബോധമില്ലായ്മയാണ്‌ കാനല്‍ജല 
ത്തിന്റെ തോന്നലിനു ഹേതു. വാസ്തവത്തില്‍ അവിടെ ഒരുതുള്ളിവെള്ളം 
പോലും ഇല്ല. എങ്കിലും നട്ടുച്ചയ്ക്കു നടന്നു ചെന്നാല്‍ മരുഭൂമിയില്‍ വെള്ളം 
തിരയടിച്ചു നില്‍ക്കുന്നതുപോലെ തോന്നും. മരുഭൂമിയുടെ രഹസ്യം അറിവി 
ല്ലാത്ത മാന്‍കൂട്ടം ഈ വെള്ളം കുടിക്കാന്‍ ഓടിയടുക്കുന്നു. ഒടുവില്‍ ഒരു 
തുള്ളി വെള്ളവും കുടിക്കാന്‍ കിട്ടാതെ മരിച്ചുവീഴാനിടവരുന്നു. അതുകൊ 
ണ്ടാണ്‌ കാനല്‍ജലത്തെ മൃഗതൃഷ്ണയെന്നു പറയുന്നത്‌. മരുഭൂമിയുടെ 
രഹസ്യം അറിയുന്നയാള്‍ അവിടെ എത്ര വലിയ ജലപ്പരപ്പുകണ്ടാലും അതില്‍ 
നിന്നും വെള്ളം കുടിക്കാന്‍ ഓടിയടുക്കാറില്ല. ഇതുപോലെ ജഡ്രപപഞ്ചം 
ബോധസ്വരൂപമായ ആത്മാവിലെ വസ്തുസത്തയില്ലാത്ത തോന്നലാണ്‌. 
ഇതിന്റെ പുറകെ സുഖത്തിനുവേണ്ടി അലയുന്നവന്‍ മരുഭൂമിയിലെ മാന്‍കു 
ട്ടിയെപ്പോലെ ഒടുവില്‍ നിരാശയില്‍ ആണ്ടുപോകും. സുഖത്തിനിരിപ്പിടം 
ബോധഘനമായ ആത്മാവാണ്‌. അല്ലാതെ നശ്വരമായ ജഡമല്ല. അതുകൊ 


752 ശ്രീനാരായണ ഗുരുദദവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


ണ്ടാണ്‌ ജഡദര്‍ശനങ്ങളില്‍നിന്നും ആത്മാവിനെ വേര്‍തിരിച്ചു കാണുവാന്‍ 
സത്യദര്‍ശികള്‍ ആവശ്യപ്പെടുന്നത്‌. ജന്മമൃത്യുജരാവ്യാധിദോഷങ്ങള്‍ കൊണ്ട്‌ 
സദാ ജീര്‍ണ്ണിക്കുന്നതാണ്‌ ജഡം. ആത്മാവാകട്ടെ നിത്യമുക്തവും ആനന്ദ 
ഘനവുമായ അമൃതവസ്തുവാണ്‌. കാനല്‍ജലം കാണുന്നയാള്‍ക്ക്‌ മരുഭൂമി 
വെള്ളംകൊണ്ട്‌ നിറഞ്ഞിരിക്കുന്നതായി തോന്നുന്നു. അതുപോലെ ആത്മാ 
വില്‍ ജഡ്രപപഞ്ചത്തെ കാണുന്നയാള്‍ക്ക്‌ ജഡശരീരങ്ങളുടെ ജന്മമൃത്യുജ 
രാവ്യാധിദോഷങ്ങള്‍ ആത്മാവില്‍ സംഭവിക്കുന്നതുപോലെ ശ്രമം വരുന്നു. 
അതുപോലെ ആത്മാവിന്റെ ചൈതന്യവും സുഖവുമെല്ലാം ജഡത്തിന്റേതാ 
ണെന്നും ശ്രമിക്കാനിടവരുന്നു. അറിവില്ലാതെ ഇങ്ങനെ ചേതനധര്‍മ്മങ്ങളെ 
ജഡത്തിലും ജഡധര്‍മ്മങ്ങളെ ചേതനയിലും ആരോപിച്ചനുഭവിക്കുന്നതിനെ 
വേദാന്തം പരസ്പരാധ്യാസം എന്നാണു പറയുന്നത്‌. ജഡത്തിന്റെ ഈ ഉത്പ 
ത്യനുഭവ രഹസ്യങ്ങളെ വെളിപ്പെടുത്താനാണ്‌ ഗുരുദേവന്‍ “മൃഗതൃഷ്ണാ 
ഭംദരീദൃശൃതാം” എന്നു പറഞ്ഞിരിക്കുന്നത്‌. 


ബ്രഹ്മസ്വരൂപ വിവരണം 


ഞാനാര്‍? എന്ന ചോദ്യത്തിന്‌ “നീ ബ്രഹ്മം തന്നെ” എന്നാണല്ലോ 
ഉത്തരം നല്‍കിയത്‌. ഗുരു ഈ ഉത്തരം നല്‍കിയെങ്കിലും ശിഷ്യന്‍ തല്ക്കാലം 
അതനുഭവിക്കുന്നില്ല. അപ്പോള്‍ ഈ സത്യം നീ സാക്ഷാത്കരിച്ചനുഭവിക്ക 
ണമെന്നുകൂടി ഗുരുവിന്റെ ഉത്തരം സൂചിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കില്‍ 
ബ്രഹ്മം എന്താണ്‌ എന്ന ചോദ്യത്തിനുത്തരം നല്‍കേണ്ടതുണ്ട്‌. ഉപനിഷത്തു 
കളെല്ലാം ര്രഹ്മസ്വരുപം വ്യക്തമായി നിര്‍വ്വചിച്ചിട്ടുണ്ട്‌. ഉപനിഷന്നിര്‍വ്വചന 
ങ്ങളെയെല്ലാം മുന്‍പില്‍ കണ്ടു കൊണ്ടും അവയുടെ വെളിച്ചത്തില്‍ സ്വാനു 
ഭവത്തെ ഉറപ്പിച്ചു കൊണ്ടും ഗുരുദേവന്‍ ബ്രഹ്മസ്വരുപം വിശദമായി വിവരി 
ക്കുന്നതാണ്‌ മൂന്നാമത്തെ പദ്യം. 


3 വ്യാപ്തം യേന ചരാചരം ഘടശരാ- 
വാദീവ മൃത്സത്തയാ 
യസ്യാന്തഃസ്ഫുരിതം യദാത്മകമിദം 
ജാതം യതോവര്‍ത്തതേ 
യസ്മിന്‍ യത്‌ പ്രളയ പി സത്ഘനമജം 
സര്‍വ്വം യദന്വേതി തത്‌ 
സത്യം വിദ്ധ്യമൃതായ നിര്‍മ്മലധിയോ 
യസ്മൈ നമസ്കുര്‍വതേ 
മൃത്സത്തയാ - മണ്ണെന്ന വസ്തുവിനാല്‍; ഘടശരാവാദി ഇവ - കുടം, 
ചട്ടി എന്നിവ എങ്ങിനെയോ അതുപോലെ; യേന - യാതൊന്നിനാല്‍; ചരാ 
ചരം വ്യാപ്തം - ചരവും അചരവും അകവും പുറവും നിറയ്ക്കപ്പെട്ടിരിക്കു 
ന്നുവോ; ഇദം - ഈ ജഗത്ത്‌; യസ്യ - യാതൊന്നിന്റെ; അന്തഃ സ്ഫുരിതം - 
ഉള്ളില്‍ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നുവോ; യദാത്മകം ജാതം - യാതൊ 
ന്നില്‍നിന്നും ലേശവും ഭിന്നിക്കാതെതന്നെ ഉണ്ടായിനില്‍ക്കുന്നവോ; യതോ 
വര്‍ത്തതേ - യാതൊന്നില്‍ തന്നെ തുടര്‍ന്നു വര്‍ത്തിക്കുന്നുവോ; യസ്മിന്‍ - 


ബ്ചഹ്മവിദ്യാപഞ്ചകം 753 


യാതൊന്നില്‍; യത്‌ പ്രളയേപി - ഈ ജഗത്ത്‌ ലയിച്ചു ചേര്‍ന്നാലും; സത്ഘനം 
അജം- യാതൊന്ന്‌ ഘനീഭവിച്ച ഉണ്മയായും ജനനമില്ലാത്തതായും ശേഷി 
ക്കുമോ; യത്‌ സര്‍വ്വം അന്വേതി - യാതൊന്ന്‌ എല്ലാററിനേയും വിട്ടു 
പോകാതെ പിന്‍തുടരുന്നുവോ; യസ്മൈ അമൃതായ - യാതൊരമൃത വസ്തു 
വിനെ; നിര്‍മ്മലധിയഃ - ശുദ്ധബുദ്ധികള്‍; നമസ്കുര്‍വ്വതേ - പ്രണമിക്കുന്നുവോ; 
തത്‌ - അതിനെ ; സത്യം വിദ്ധി - സത്യമെന്നറിയൂ. 
മണ്ണ്‌ പാത്രങ്ങളില്‍ എങ്ങനെയോ അതുപോലെ സകല ചരാചരങ്ങ 
ളിലും അകവും പുറവും ഏതൊന്നു വ്യാപിച്ചിരിക്കുന്നുവോ അതാണു സത്യം. 
ഈ ജഗത്ത്‌ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്‌ ആ സത്യത്തിനുള്ളിലാണ്‌. എന്നല്ല 
ജഗത്ത്‌ അതില്‍നിന്ന്‌ ലേശംപോലും ഭിന്നിക്കാതെയാണ്‌ ഉണ്ടായിക്കാണപ്പെ 
ടുന്നത്‌. അതുള്ളതുകൊണ്ടാണ്‌ ജഗത്ത്‌ തുടര്‍ന്നു നിലനില്‍ക്കുന്നത്‌. ജഗ 
ത്തുമുഴുവന്‍ അതില്‍ ലയിച്ചുചേര്‍ന്നാലും ആ സത്യം ഘനീഭവിച്ച ഉണ്മയായി 
ജനനമരണങ്ങളറ്റതായി ബാക്കി നില്‍ക്കും. ഇക്കാണുന്ന സകലതിനേയും 
അത്‌ ഒരിക്കലും വിട്ടുപോകാതെ പിന്‍തുടരുന്നു. ചിത്തശുദ്ധിയുള്ളവര്‍ അമൃത 
മായ അതിനെകണ്ട്‌ സദാ പ്രണമിക്കുന്നു. അതിനെ നീയും സത്യമെന്നറിയൂ. 


ബ്രഹ്മം സര്‍വ്വവ്യാപിയാണ്‌ 


പ്രപഞ്ചത്തിലെ എല്ലാ പദാര്‍ത്ഥങ്ങളും ഉണ്ടായി നശിക്കുന്നതായിട്ടാണ്‌ 
കാണുന്നത്‌. ഒരു ജിജ്ഞാസുവിനെ സത്യാന്വേഷണത്തിനു പ്രേരിപ്പിക്കുന്ന 
തുതന്നെ ബാഹ്ൃദൃശ്യങ്ങളുടെ ഈ നശ്വരതയാണ്‌. പ്രത്യേകം പ്രത്യേകം 
രൂപവും നാമവും കാണുന്നതുകൊണ്ടാണ്‌ നാം പദാര്‍ത്ഥങ്ങളെ പലതായി 
അറിയുന്നത്‌. ഉണ്ടായിമറയുന്ന ഈ നാമരൂപങ്ങളില്‍ ഉണ്ടാകാതെയും മറ 
യാതെയും സാമാന്യമായ ഒരു വസ്തു നിലവിലുണ്ടോയെന്നതാണ്‌ സത്യാന്വേ 
ഷണം. അതായത്‌ പ്രപഞ്ചമായി കാണപ്പെടുന്ന നാമരൂപങ്ങള്‍ക്ക്‌ പൊന്തിവ 
രാനും നിലനില്‍ക്കാനും മറയാനും ആധാരമായ ഒരു പരമകാരണം ശാശ്വത 
മായുണ്ടോ എന്നതാണ്‌ സത്യാന്വേഷണം. അങ്ങനെയൊരു പരമകാരണ 
മുണ്ടെന്നും ആ കാരണത്തിന്റെ സ്വരൂപം സാക്ഷാത്കരിച്ചാല്‍ നാമരുപങ്ങ 
ളുടെ ആവിര്‍ഭാവ തിരോഭാവരുപത്തിലുള്ള ജനന മരണ ഭ്രമത്തില്‍ നിന്നും 
ഒഴിയാമെന്നുമാണ്‌ ശ്രീ. നാരായണഗുരുദേവനെപ്പോലെയുള്ള ജൂഷിമാര്‍ കണ്ടു 
പിടിച്ചത്‌. 

ഛാന്ദോഗ്യോപനിഷത്തിലെ ആറാമദ്ധ്യായത്തില്‍ ഈ കണ്ടുപിടിത്ത 
ത്തിന്റെ ലളിതവും പ്രായോഗികവും പൂര്‍ണ്ണവുമായ വിവരണം നമുക്ക്‌ 
കാണാം. പ്രസ്തുത പദ്യം രചിക്കുമ്പോള്‍ ഗുരുദേവന്‍ ഈ ഉപനിഷത്ഭാഗം 
കുടി ഓര്‍മ്മിച്ചിരിക്കുമെന്ന്‌ തീര്‍ച്ച. ഉദ്ദാലകമഹര്‍ഷിയുടെ പുത്രനായിരുന്നു 
ശ്വേതകേതു. അച്ഛന്‍ മകനെ പന്ത്രണ്ടാം വയസ്സില്‍ ഗുരുകുലത്തില്‍ പഠിക്കാ 
നയച്ചു. പന്ത്രണ്ടു വര്‍ഷക്കാലത്തെ പഠിത്തം പൂര്‍ത്തിയാക്കി ശ്വേതകേതു 
വീട്ടിലേയ്ക്ക്‌ മടങ്ങി. പഠിത്തം കഴിഞ്ഞുവന്ന മകനെ അഹംഭാവിയും പണ്ഡി 
തമാനിയും അവിനയനുമായിട്ടാണ്‌ അച്ഛന്‍ കണ്ടത്‌. വിദ്യാഭ്യാസത്തിന്റെ ഫലം 
ഇതാണോ എന്നു പിതാവിനു കുണ്ഠിതം തോന്നി. മകനെ അടുക്കല്‍ വിളിച്ചു 


74-2003 48 


754 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധ്രര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


ഇങ്ങനെ ചോദിച്ചു.“കുഞ്ഞേ നീയെന്താണൊരഹംഭാവിയെപ്പോലെ കാണ 
പ്പെടുന്നത്‌. ഏതൊന്നിനെക്കുറിച്ചു കേട്ടാല്‍ പിന്നെയൊന്നും കേള്‍ക്കാനുണ്ടാ 
വില്ലയോ, ഏതൊന്നിനെക്കുറിച്ച്‌ മനനം ചെയ്താല്‍ പിന്നെയൊന്നും മനനം 
ചെയ്യാനുണ്ടാവില്ലയോ, ഏതൊന്നിനെ അറിഞ്ഞാല്‍ പിന്നെയൊന്നും അറി 
യാനുണ്ടാവില്ലയോ ആ സത്യത്തെ ഗുരുക്കന്മാര്‍ നിന്നെ പഠിപ്പിച്ചില്ല?” ഈ 
ചോദ്യംകൊണ്ടു തന്നെ അങ്ങനെ ഒരു പരമസത്യം കണ്ടുപിടിക്കപ്പെട്ടിട്ടു 
ണ്ടെന്നും ആ സ്ഥിതിക്ക്‌ അതിനെക്കുറിച്ചുകൂടി അഭ്യസിക്കാത്ത വിദ്യാഭ്യാസം 
വിദ്യാഭ്യാസമാവുകയില്ലെന്നും സൂചിപ്പിക്കുന്നു. ശ്വേതകേതുവിന്‌ അച്ഛന്റെ 
ചോദ്യംതന്നെ വേണ്ടവണ്ണം മനസ്സിലായില്ല. സംശയം പ്രകടിപ്പിച്ചപ്പോള്‍ 
അച്ഛന്‍ വീണ്ടും പറഞ്ഞു. “കുഞ്ഞേ ഒരു മണ്‍കട്ടയെ വേണ്ടവണ്ണമറിഞ്ഞാല്‍ 
മണ്ണുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സകലതിനേയും അറിയാന്‍ കഴിയും. അവ 
യെല്ലാം വെറും പേരുകള്‍കൊണ്ടു വേര്‍തിരിയുന്ന മണ്ണിന്റെ രൂപാന്തരങ്ങൾ 
മാത്രമാണ്‌. അവയിലൊക്കെ മണ്ണുമാത്രമാണ്‌ സത്യമായുള്ളത്‌.” ഇതുപോലെ 
ഒരു സ്വര്‍ണ്ണക്കഷണത്തെ വേണ്ടവണ്ണം അറിഞ്ഞാല്‍ സ്വര്‍ണ്ണാഭരണങ്ങളെ 
ക്കുറിച്ചൊക്കെ അറിയാന്‍ കഴിയും. ഉദ്ദാലകന്‍ ഈ വിഷയത്തില്‍ ഇരുമ്പി 
നെയും അതിന്റെ കാര്യരുപങ്ങളെയും കൂടി ദൃഷ്ടാന്തമായി കാണിക്കുന്നു 
ണ്ട്‌. ഉണ്ടായിമറയുന്ന കാര്യരുപങ്ങളുടെ പരമകാരണം കണ്ടുപിടിച്ചാല്‍ കാര്യ 
രൂപമൊന്നും ആ കാരണത്തില്‍ നിന്നും ഭിന്നമല്ലെന്നു ധരിക്കാന്‍ കഴിയും. 
കാരണത്തില്‍ ഇല്ലാതിരുന്നതൊന്നും, കാര്യത്തില്‍ പുതുതായി ഉണ്ടാവുക 
യില്ല. കാരണം ചുരുങ്ങിയോ വികസിച്ചോ കാര്യമാകാം. കാരണത്തില്‍ ഒളി 
ഞ്ഞുകിടന്നതു പ്രകടമായോ പ്രകടമായതു വീണ്ടും ഒളിഞ്ഞോ കാര്യങ്ങളു 
ണ്ടാവാം. ആധുനിക ശാസ്ത്രം രാസവികാരങ്ങളില്‍ കൂടി കണ്ടെത്തുന്ന കാര്യ 
രൂപങ്ങളെല്ലാം ഇങ്ങനെയുണ്ടാവുന്നവയാണ്‌. ചിലപ്പോള്‍ കാരണരുപത്തിന്‌ 
ഒരു ചലനവും സംഭവിക്കാതെ അവയില്‍ കാര്യങ്ങളുടെ ശ്രമം തോന്നാം. 
കാനല്‍ജലവും രജ്ജുസര്‍പ്പവുമൊക്കെ അത്തരം കാര്യശ്രമങ്ങളാണ്‌. എങ്ങ 
നെയായാലും കാരണത്തില്‍ നേരത്തെ ഇല്ലാതിരുന്നതൊന്നും പുതുതായി 
കാര്യമായിത്തീരുക സാദ്ധ്യമല്ല. ഇവിടെ പുതുതായി യാതൊന്നും ഉണ്ടാകു 
ന്നില്ല. ഉള്ളതു യാതൊന്നും നശിക്കുന്നുമില്ല. ഈ തത്ത്വമാണ്‌ ഒരു സത്യാ 
ന്വേഷി ആദ്യം മനസ്സിലാക്കേണ്ടത്‌. ഗുരുദേവന്‍ തന്റെ കൃതികളില്‍ ഇക്കാര്യം 
ആവര്‍ത്തിച്ചു പ്രഖ്യാപിക്കുന്നുണ്ട്‌. അപ്പോള്‍ ഈ പ്രപഞ്ചത്തിന്റെ പരമകാര 
ണമെന്തെന്നു കണ്ടുപിടിച്ചാല്‍ അതിന്റെ രുപാന്തരങ്ങളാണ്‌ എല്ലാ ബാഹ്യ 
ദൃശ്യങ്ങളുമെന്നു നിസ്സംശയം തീരുമാനിക്കാം. ഈ പരമകാണം എന്താണെന്ന്‌ 
ഭാരതീയരായ ജഷീശ്വരന്മാര്‍ വ്യക്തമായി കണ്ടെത്തിയിട്ടുണ്ട്‌. അതിനെക്കു 
റിച്ചു പഠിച്ചോ എന്നാണ്‌ ഉദ്ദാലകന്‍ ശ്വേതകേതുവിനോട്‌ ദൃഷ്ടാന്തസഹിതം 
അന്വേഷിച്ചത്‌. ഗുരുക്കന്മാര്‍ അതു പഠിപ്പിച്ചില്ലെന്നായിരുന്നു പുത്രന്റെ മറു 
പടി. അതുകേട്ട്‌ അച്ഛന്‍ തന്നെ കുട്ടിയെ ആ സത്യത്തെക്കുറിച്ചു പഠിപ്പിക്കു 
വാനൊരുങ്ങി. എന്നിട്ടു പറഞ്ഞു -“കുഞ്ഞേ ഇക്കാണുന്ന സര്‍വ്വവും ആരംഭ 
ത്തില്‍ സത്തു മാത്രമായിരുന്നു. അതു രണ്ടില്ലാത്ത ഒന്നു തന്നെയായിരുന്നു. 
“അത്‌ താന്‍ പലതായി കാണപ്പെടട്ടെ” എന്നു സ്വയം സങ്കല്പിച്ചു. അങ്ങനെ 
പലതിന്റെ കാഴ്ചയുളവായി. അതാണ്‌ സൃഷ്ടി.” 


ബ്ചഹമവിദ്യാപഞ്ചകം 755 





എന്താണീ സത്ത്‌? ശുദ്ധമായ ഉണ്മയാണ്‌ സത്ത്‌. ഉണ്മയോ? ഉണ്ട്‌ നില 
നില്‍ക്കുന്നു എന്നുള്ള അനുഭവമാണ്‌ ഉണ്മ. അങ്ങനെയാണെങ്കില്‍ ബോധ 
വസ്തുവിന്റെ അനുഭവമാണ്‌ ഉണ്മ. ജഡത്തിന്‌ ഉണ്മ അനുഭവപ്പെടുക വയ്യല്ലോ. 
ജഡത്തിന്റെ ഉണ്മ അനുഭവഘട്ടത്തിലെത്തുന്നത്‌ ഒരു ബോധവസ്തുവിലാ 
ണെന്ന്‌ ചിന്തിച്ചറിയേണ്ടതാണ്‌. അപ്പോള്‍ ശുദ്ധമായ ഉണ്മയെന്നു പറഞ്ഞാല്‍ 
ശുദ്ധമായ ബോധം എന്നാണര്‍ത്ഥം. ബോധത്തിന്റെ ശുദ്ധാശുദ്ധങ്ങള്‍ എങ്ങ 
നെയാണ്‌ നിര്‍ണ്ണയിക്കുക? പ്രപഞ്ചത്തിലെ ദൃശ്യാനുഭവങ്ങളെല്ലാം ഒരു 
ബോധവസ്തുവിന്റെ അനുഭവങ്ങളാണ്‌. ഇവിടെ ബോധവസ്തു നാമരുപങ്ങ 
ളോടു കൂടിക്കലര്‍ന്നാണ്‌ നിലനില്പനുഭവിക്കുന്നത്‌. ഈ അനുഭവത്തില്‍ 
നിന്നും നാമരുപങ്ങളെ അകറ്റാമെങ്കില്‍ ശുദ്ധമായ ഉണ്‍മയുടെ അനുഭവത്തോ 
ടുകൂടിയ ബോധവസ്തു തെളിയും. ഇതുതന്നെയാണ്‌ ബ്രഹ്മം. ചുരുക്കത്തില്‍ 
ശുദ്ധമായ ബോധം ബ്രഹ്മം. ഇതില്‍ നാമരൂപങ്ങള്‍ കൂടികലര്‍ന്നാല്‍ പ്രപ 
ഞ്ചം. ബ്രഹ്മവസ്തുവില്‍ അഥവാ ശുദ്ധബോധത്തില്‍ സൂര്യന്‍, ചന്ദ്രന്‍, ദേവന്‍, 
പക്ഷി, മൃഗം, മനുഷ്യന്‍, വൃക്ഷം എന്നിങ്ങനെ വിവിധനാമരുപങ്ങള്‍ കൂടിക 
ലര്‍ന്നിരിക്കുന്നതാണ്‌ പ്രപഞ്ചം. 


ബോധസ്വരൂപമായ ബ്രഹ്മത്തില്‍ ഈ നാമരൂപങ്ങള്‍ കൂടികലരാനെ 
ന്താണ്‌ കാരണം? ബ്രഹ്മത്തില്‍ സങ്കല്പങ്ങള്‍ പൊന്തിവരുമ്പോഴാണ്‌ അത്‌ 
സൂര്യചന്ദ്രാദി കാഴ്ചകളുളവാക്കി പലതായി വേര്‍തിരിഞ്ഞതുപോലായിത്തീ 
രുന്നത്‌. ഈ സങ്കല്പങ്ങള്‍ എന്തിനുണ്ടായി എന്നാണ്‌ പിന്നൊരു ചോദ്യം. 
ബോധശക്തിയാണ്‌ സങ്കല്പങ്ങളെ ഉളവാക്കുന്നത്‌. ഈ ശക്തിയെയാണ്‌ 
വേദാന്തശാസ്ത്രം “മായ” എന്നു വിളിക്കുന്നത്‌. സങ്കല്പങ്ങള്‍ ഉണ്ടായിമറ 
യുന്ന അനുഭവങ്ങളാണ്‌. അതുകൊണ്ട്‌ ബോധസ്വരൂപനായ ആത്മാവിന്‌ 
വേണമെങ്കില്‍ സങ്കല്പങ്ങളെ ഉപേക്ഷിച്ച്‌ ഏകനും അദ്വയനുമായി നില 
നില്‍ക്കാം. അല്ലെങ്കില്‍ സങ്കല്പങ്ങളെയുളവാക്കി തന്നില്‍തന്നെ പല ദൃശ്യ 
ങ്ങളുടെ കാഴ്ചയെ തോന്നിക്കാം. ബോധവസ്തു സങ്കല്പങ്ങളില്‍കൂടി പല 
തായി വേര്‍തിരിയുന്ന തോന്നലുളവാകുന്നതാണ്‌ സൃഷ്ടി. ആ തോന്നല്‍ 
നിലനില്‍ക്കുന്നിടത്തോളം പ്രപഞ്ചാനുഭവങ്ങളെ നിരോധിച്ച്‌ പലതുണ്ടെന്ന 
തോന്നല്‍മാറ്റിയാല്‍ മോക്ഷം. ബോധം, സങ്കല്പങ്ങള്‍, ബാഹൃദൃശ്യങ്ങള്‍ 
ഇത്രയുമാണല്ലോ പ്രപഞ്ചഘടകങ്ങള്‍. ഇവയില്‍ സങ്കല്പങ്ങളും ബാഹ്യദ്യ 
ശ്യങ്ങളും ഉണ്ടായി മറയുന്ന കാര്യരുപങ്ങളാണെന്നു സ്പഷ്ടം. വാസ്തവ 
ത്തില്‍ ബോധവസ്തുവില്‍ പൊന്തിമറയുന്ന വെറും കാഴ്ചകളാണിവ. മണ്ണി 
ല്ലെന്നു വന്നാല്‍ പാത്രങ്ങള്‍ ഇല്ലാതാകുന്നതുപോലെ ബോധമില്ലെന്നു 
വന്നാല്‍ സങ്കല്പങ്ങളും ദൃശ്യങ്ങളും അതോടെ ഇല്ലാതാകും. പാത്രങ്ങളുടെ 
നാമരൂപങ്ങള്‍ മറഞ്ഞാലും മണ്ണ്‌ ബാക്കി നില്‍ക്കുന്നതുപോലെ സങ്കല്പങ്ങളും 
പ്രപഞ്ചദൃശ്യങ്ങളും മറഞ്ഞാലും ബോധം അഖണണ്‍ഡമായി ബാക്കി നില്‍ക്കും. 
അപ്പോള്‍ പാത്രങ്ങള്‍ മണ്ണിന്റെ നാമരുപങ്ങള്‍ മാത്രമായിരിക്കുന്നതു പോലെ 
എല്ലാ പ്രപഞ്ച ദൃശ്യങ്ങളും ബോധത്തിന്റെ നാമരൂപങ്ങള്‍ മാത്രമാണെന്നു 
കാണേണ്ടതാണ്‌. ഈ രഹസ്യം വെളിപ്പെടുത്തിക്കൊടുത്തിട്ട്‌ ഉദ്ദാലകന്‍ ശ്വേത 
കേതുവിനോടു പറഞ്ഞു. - “കുഞ്ഞേ ആ ബോധവസ്തു അതീവസു 


756 ശ്രീനാരായണ ഗുരുദേവക്ൃയതികള്‍ സമ്പധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





ക്ഷ്മമാണ്‌; ഇക്കാണുന്ന സര്‍വ്വവും അതുതന്നെയാണ്‌”; അല്ലയോ ശ്വേത 
കേതോ, നീയും അതുതന്നെയാണ്‌. മഹത്തായ ഈ ഉപനിഷദ്ദര്‍ശനം 
സുവ്യക്തം സ്വാനുഭവപ്പെടുത്തിക്കൊണ്ടാണ്‌ ഗുരുദേവന്‍ “മണ്ണുപാത്രങ്ങളില്‍ 
എങ്ങനെയോ അതുപോലെ സകലചരാചരങ്ങളിലും അകവും പുറവും ഏ 
തൊന്നു വ്യാപിച്ചിരിക്കുന്നുവോ അതാണ്‌ സത്യം”. എന്നു പ്രഖ്യാപിക്കുന്നത്‌. 


സൃഷ്ടിസ്ഥിതി പ്രളയ രഹസ്യം 

ജഗത്തിന്റെ പരമകാരണം ബോധവസ്തുവായ ബ്രഹ്മമാണ്‌. അതില്‍ 
പൊന്തിമറയുന്ന നാമരുപങ്ങളാണ്‌ പ്രപഞ്ച ഘടകങ്ങള്‍. പ്രപഞ്ചത്തിനാകെ 
ക്കൂടി ഒരു പരമകാരണത്തെ കണ്ടെത്തിയാല്‍ പിന്നെ എല്ലാ പ്രപഞ്ച ദര്‍ശന 
ങ്ങളും ആ പരമകാരണത്തിനുള്ളിലാണ്‌ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്‌ 
കാണാന്‍ പ്രയാസമില്ല. ദേശസങ്കല്പമാണ്‌ പ്രപഞ്ചാനുഭവത്തിലെ ആദ്യഘ 
ടകം. ദേശംതന്നെയാണ്‌ ആകാശം. ഇന്നു നാം കാണുന്ന എല്ലാം ആകാശ 
ത്തിനുള്ളില്‍ സ്ഥിതി ചെയ്യുന്നതായിട്ടാണനുഭവം. ദേശം അഥവാ ആകാശം 
എന്താണെന്നു നിഷ്കൃഷ്ടമായി ചിന്തിച്ചാല്‍തന്നെ നിലനില്‍പിന്റെ രഹസ്യം 
തെളിയുന്നതാണ്‌. എന്താണാകാശം? പ്രപഞ്ചഘടകങ്ങള്‍ക്ക്‌ നിന്നുതിരിയാന്‍ 
ഇടമരുളുന്നതാണാകാശം. അതുശരി, ആകാശം എന്തിനെ ആശ്രയിച്ചാണ്‌ 
നില്‍ക്കുന്നത്‌? അഥവാ ആകാശം എന്ന തോന്നല്‍ അനുഭവിക്കുന്നതാര്‍? 
ബോധവസ്തുവിലെ ഒരു തോന്നലാണാകാശം. ആകാശമെന്ന തോന്നലനു 
ഭവിക്കാൻ ബോധം ഇല്ലെന്നു വന്നാല്‍ അതോടെ ആകാശം ഇല്ലാതാവും. 
ഒരു കൊച്ചു കുട്ടിക്കുപോലും ധരിക്കാന്‍ കഴിയുന്ന വസ്തുതയാണിത്‌. 
ആകാശം ബോധവസ്തുവിലെ തോന്നലാണെങ്കില്‍ ആകാശത്തിന്നുള്ളിലാണ്‌ 
എല്ലാ പ്രപഞ്ചദൃശ്യങ്ങളും ചലിച്ചു കൊണ്ടിരിക്കുന്നതെങ്കില്‍, ബോധവസ്തു 
വിന്നുള്ളിലാണ്‌ പ്രപഞ്ചമാകെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്‌ തീര്‍ച്ചയാ 
ണല്ലോ. ബോധവസ്തുവിലെ തോന്നലാണാകാശമെങ്കില്‍ ബോധവസ്തു 
എവിടെ നില്‍ക്കുന്നു എന്ന്‌ ചിലര്‍ ചോദിച്ചേക്കാം. ബോധവസ്തുവായ ബ്രഹ്മം 
സ്വന്തം മഹിമാവില്‍ നിലനില്‍ക്കുന്നുവെന്നാണ്‌ ഉപനിഷത്തുകളും ്രഹ്മ 
സാക്ഷാത്കാരം നേടിയ ഗുരുദേവനെപ്പോലെയുള്ള ജഷിമാരും പ്രഖ്യാപി 
ക്കുന്നത്‌. പ്രപഞ്ചഘടകങ്ങളെല്ലാം ഈ ബ്രഹ്മസ്വരൂപത്താല്‍ അകവും പുറവും 
മൂടപ്പെട്ടവയാണ്‌. “ഈ പ്രപഞ്ചം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്‌ ആ സത്യ 
ത്തിന്നുള്ളിലാണ്‌” എന്നു ഗുരുദേവന്‍ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌ ഈ വസ്തു 
സ്ഥിതി വെളിപ്പെടുത്താനാണ്‌. 

വസ്തുവില്‍ പ്രകടമാകുന്ന നാമരൂപങ്ങള്‍ ഭിന്നവസ്തുക്കളെയൊന്നും 
പുതുതായി ഉണ്ടാക്കുന്നില്ലെന്നു നാം കണ്ടുവല്ലോ. മണ്ണില്‍ പാത്രങ്ങളുടെ 
രൂപങ്ങള്‍ പ്രകടമാവുമ്പോള്‍ മണ്ണില്‍ നിന്നും ഭിന്നമായ വസ്തുവൊന്നും പുതു 
തായി ഉണ്ടാകുന്നില്ല. മണ്ണു തന്നെയാണ്‌ പാത്രങ്ങളായി കാണപ്പെടുന്നത്‌. 
സൂക്ഷ്മമായാലോചിച്ചാല്‍ മണ്ണില്‍ ചില രൂപങ്ങള്‍ പ്രത്യക്ഷപ്പെടുകയും മറ 
യുകയും ചെയ്യുന്നുവെന്നല്ലാതെ ഒന്നും തന്നെ പുതുയായി ഉണ്ടാവുകയോ 
നശിക്കുകയോ ചെയ്യുന്നില്ല. അതുപോലെ ബോധവസ്തുവില്‍ വെളിപ്പെടുന്ന 


ബ്ചഹ്മവിദ്യാപഞ്ചകം 757 


ചില രൂപവിശേഷങ്ങളാണ്‌ പ്രപഞ്ച ഘടകങ്ങള്‍. അപ്പോള്‍ ബോധവസ്തു 
തന്നെയാണ്‌ പ്രപഞ്ചനാമരുപങ്ങളായിക്കാണപ്പെടുന്നത്‌. യഥാര്‍ത്ഥത്തില്‍ 
ബോധത്തില്‍ നിന്നും ഭിന്നമായി ഒന്നും ഉണ്ടാവുകയോ നശിക്കുകയോ ചെയ്യു 
ന്നില്ല. മണ്ണില്‍ തെളിയുന്ന പാത്രരുപങ്ങള്‍ നിലനില്‍ക്കുന്നതും മണ്ണില്‍ത്ത 
ന്നെയാണ്‌. അതുപോലെ ബോധസ്വരൂപമായ ആത്മാവില്‍ തെളിയുന്ന സൂര്യ 
ചന്ദ്രാദിരൂപങ്ങള്‍ അല്പകാലം നിലനില്‍ക്കുന്നതും ബോധത്തില്‍ തന്നെയാ 
ണ്‌. പരമ കാരണം ഇല്ലെന്നുവന്നാല്‍ കാര്യരുപങ്ങള്‍ക്ക്‌ ഉണ്ടാകാനോ നില 
നില്‍ക്കുവാനോ സാദ്ധ്യമല്ല. മണ്ണില്ലെന്നു വന്നാല്‍ പാത്രങ്ങള്‍ ഉണ്ടാവുകയോ 
നിലനില്‍ക്കുകയോ ഇല്ല. അതുപോലെ ബോധസ്വരുപമായ ബ്രഹ്മം ഇല്ലെ 
ന്നുവന്നാല്‍ പ്രപഞ്ചദൃശ്യങ്ങള്‍ ഉണ്ടാവുകയോ നിലനില്‍ക്കുകയോ ഇല്ല. 
“ജഗത്ത്‌ അതില്‍ നിന്നും ലേശം പോലും ഭിന്നിക്കാതെയാണ്‌ ഉണ്ടായി കാണ 
പ്പെടുന്നത്‌. അതുള്ളതുകൊണ്ടാണ്‌ ജഗത്ത്‌ തുടര്‍ന്നു നിലനില്‍ക്കുന്നത്‌”. 
എന്നീ വരികളില്‍ ഈ സൃഷ്ടി സ്ഥിതി രഹസ്യമാണ്‌ ഗുരുദേവന്‍ വെളിപ്പെ 
ടുത്തിയിരിക്കുന്നത്‌. 


വസ്തുവില്‍ പ്രകടമാകുന്ന നാമരുപങ്ങള്‍ അല്പകാലം നില നിന്നിട്ട്‌ 
മറയുന്നവയാണ്‌. മണ്ണില്‍ വെളിവാകുന്ന പാത്രങ്ങളുടെ നാമരൂപങ്ങള്‍ അല്പ 
കാലം അങ്ങനെ കാണപ്പെട്ടിട്ട പിന്നീട്‌ മറയുന്നു. പ്രപഞ്ചത്തില്‍ ഇന്നു കാണ 
പ്പെടുന്ന നാമ രൂപങ്ങളെല്ലാം കുറേക്കാലം ഇങ്ങനെ കാണപ്പെട്ടിട്ട്‌ മറഞ്ഞു 
പോകുമെന്ന്‌ ഭതികശാസ്ത്രത്തിനു തന്നെ ഇന്ന്‌ സംശയമെന്യേ തെളിഞ്ഞി 
ട്ടുണ്ട്‌. ഭുമണ്ഡലത്തിലുള്ള മനുഷ്യപക്ഷിമൃഗാദി നാമരൂപങ്ങള്‍ നിലനിന്നിട്ട്‌ 
ലയിച്ചുപോകുന്നത്‌ നം ദിവസേന കാണുന്ന കാഴ്ചയാണ്‌. ഇതുപോലെ സൂര്യ 
ചന്ദ്രന്മാരും കാലാന്തരത്തില്‍ അവയുടെ രൂപം വെടിഞ്ഞു മറയുമെന്ന്‌ ഇന്നു 
ബോദ്ധ്യമായിക്കഴിഞ്ഞിട്ടുണ്ട്‌. അങ്ങനെയാണെങ്കില്‍ ഇവയൊക്കെ എവിടെ 
യാണ്‌ മറയുന്നത്‌? പാത്രങ്ങളുടെ രൂപങ്ങള്‍ മറയുമ്പോള്‍ എവിടെയാണവ 
തിരിച്ചു ലയിക്കുന്നത്‌; അവയുടെ പരമകാരണമായ മണ്ണില്‍തന്നെ. അതു 
പോലെ പ്രപഞ്ചത്തിന്റെ രൂപം ലയിച്ചാല്‍ അതിന്റെ പരമകാരണമായ ബോധ 
വസ്തുവിലല്ലാതെ മറ്റെവിടെ ലയിക്കാനാണ്‌? പാത്രങ്ങളുടെ നാമരൂപങ്ങള്‍ 
ലയിച്ചു ചേര്‍ന്നാലും മണ്ണ്‌ യാതൊരു കേടുംകുടാതെ അവശേഷിക്കുന്നു. 
അതുപോലെ പ്രപഞ്ചരൂപങ്ങളെല്ലാം ലയിച്ചുപോയാലും അതിന്റെ പരമകാ 
രണമായ ബോധവസ്തു സത്ഘനമായി അവശേഷിക്കുന്നു. സത്ഘനം എന്ന 
തിന്‌ ഇടതിങ്ങിയ ഉണ്മയുടെ അനുഭവത്തോടുകുടി എന്നു താത്പര്യം. നാമ 
രൂപങ്ങള്‍ പ്രകടമാകുന്നതിന്‌ മുന്‍പ്‌ നാമരൂപരഹിതമായി അഖണ്ഡമായ 
നിലനില്പിന്റെ അനുഭവത്തോടുകുടി ബ്രഹ്മം വര്‍ത്തിച്ചിരുന്നു. നാമരൂപങ്ങള്‍ 
അതിനുള്ളില്‍ പൊന്തി പ്രകാശിച്ചുകൊണ്ടിരിക്കു മ്പോഴും അതിന്റെ 
അഖണണ്‍്ഡന്ഥിതിക്ക്‌ കേടൊന്നും ഭവിക്കുന്നില്ല. സൂര്യചന്ദ്രാദിനാമരൂപങ്ങള്‍ 
ഉണ്ടായി കറങ്ങിത്തിരിഞ്ഞിട്ടും ആകാശത്തിന്റെ അഖണ്ഡതയ്ക്ക്‌ 
കേടൊന്നും ഭവിക്കാതിരിക്കുന്നതു പോലെ. ഇനി ഈ നാമരുപങ്ങളെല്ലാം 
മറഞ്ഞ്‌ പ്രളയം സംഭവിച്ചാലും അനന്തവും അഖണ്ഡവുമായ ആ ബോധ 
വസ്തു അങ്ങനെ തന്നെ അവശേഷിക്കും. “ഈ ജഗത്തു മുഴുവന്‍ അതില്‍ 


758 ശീനാരായണ ഗുരുദേവക്ൃതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


ലയിച്ചു ചേര്‍ന്നാലും ആ സത്യം ഘനീഭവിച്ച ഉണ്മയായി ബാക്കിനില്‍ക്കും.” 
എന്ന ഭാഗംകൊണ്ട്‌ ഈ വസ്തു സ്ഥിതിയാണ്‌ ഗുരുദേവന്‍ വെളിപ്പെടുത്തി 
യിരിക്കുന്നത്‌. 


പരമകാരണം ജനനമരണങ്ങളററതാണ്‌ 


പ്രപഞ്ചത്തിന്റെ പരമകാരണം ബോധഘനമായ ്രഹ്മമാണെന്ന്‌ 
യുക്തിക്കും അനുഭവത്തിനും തെളിയുന്നതായി നാം കണ്ടു. പരമകാരണമാ 
യതുകൊണ്ടുതന്നെ അതു ജനനമരണമറ്റ അമൃതവസ്തുവാണെന്നും തീരു 
മാനിക്കാം. പരമകാരണത്വവും ജനനമരണങ്ങളും ഒരിക്കലും ഒരുമിച്ചൊരു 
വസ്തുവില്‍ സാദ്ധ്യമേയല്ല. പരമകാരണം ഏതെങ്കിലും ഒന്നില്‍ നിന്ന്‌ ജനി 
ച്ചതാണെന്നു വന്നാല്‍ അതിന്റെ പരമകാരണത്വം അതോടെ നഷ്ടപ്പെടും. 
ജനിക്കുന്നതൊക്കെ കാര്യമായിരിക്കുകയേളള്ളു. കാര്യമായാല്‍ അതിന്റെ കാര 
ണമെന്തെന്ന്‌ വീണ്ടും അന്വേഷിക്കേണ്ടതായി വരും. പരമകാരണത്തിന്റെ ഈ 
ജനനമറ്റ നില സാക്ഷാത്കാരത്തില്‍ സത്യദര്‍ശികള്‍ക്ക്‌ സംശയമെന്യേ തെളി 
ഞ്ഞിട്ടുള്ളതുമാണ്‌. ജനനമില്ലെന്നു വന്നാല്‍ മരണത്തിന്റെ പ്രശ്നമുദി 
ക്കുന്നുമില്ല. അമൃതമായ ഈ സത്യസ്ഥിതി സാക്ഷാത്കരിച്ചറിഞ്ഞുകൊണ്ടു 
തന്നെയാണ്‌ സത്യത്തിന്‌ “അജം” എന്ന വിശേഷണം ഗുരുദേവന്‍ ചേര്‍ത്തി 
രിക്കുന്നത്‌. 

ഉണ്ടായി മറയുന്ന നാമരുപങ്ങള്‍ക്കാശ്രയമായി ഉണ്ടാകാതെയും മറ 
യാതെയും നിലനില്‍ക്കുന്ന ഒരു ശാശ്വത വസ്തുവുണ്ടോ എന്ന അന്വേഷ 
ണമാണ്‌ സത്യാന്വേഷണം. അങ്ങനെ ഒരു ശാശ്വതവസ്തുവുണ്ടെന്നും 
അതിന്‍െറ സ്വരൂപം ഘനിഭവിച്ച ശുദ്ധബോധമാണെന്നും നാം കണ്ടു. 
അപ്പോള്‍ പ്രപഞ്ചത്തില്‍ കാണുന്ന എല്ലാ നാമരുപങ്ങളേയും ഈ ബോധ 
സത്തയെ വിട്ടുപോകാതെ പിന്‍തുടരുന്നതാണ്‌. പാത്രരൂപങ്ങളിലെല്ലാം മണ്ണ്‌ 
വിട്ടുപോകാതെ പിന്‍തുടരുന്നതുപോലെ. അപ്പോള്‍ മണ്ണുകൊണ്ടുള്ള ഏതു 
പാത്രം കണ്ടാലും വിവേകബുദ്ധിയുള്ളവന്‍ പാത്ര രൂപം കാണുന്നതോടൊപ്പം 
“ഇതു മണ്ണാണ്‌” എന്നും ധരിക്കും. അതുപോലെ സത്യം സാക്ഷാത്കരിച്ച്‌ 
സത്യസ്ഥിതി ബോദ്ധ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രഹ്മനിഷ്ഠന്‍ ഏതു നാമരുപം എവിടെ 
കണ്ടാലും ആ നാമരുപത്തോടൊപ്പം അതിനെ സദാ പിന്‍തുടര്‍ന്നുകൊണ്ടി 
രിക്കുന്ന ബോധവസ്തുവിനെയും കാണുന്നു. “ഇവിടെയാണ്‌ ഇക്കണ്ടതെല്ലാം 
ബ്രഹ്മമാണ്‌” എന്ന സാക്ഷാത്കാരം ഓരോ നിമിഷവും അനുഭവമായിത്തീ 
രുന്നത്‌. “സര്‍വ്വം ഖലിദം ്രഹ്മ്‌ എന്ന ഈ ഉപനിഷത്‌ സത്യാനുഭവത്തില്‍ 
നിരന്തരം വര്‍ത്തിച്ചുകൊണ്ടുതന്നെയാണ്‌ ഗുരുദേവന്‍ ഇക്കാണുന്ന സകല 
തിനേയും “അതൊരിക്കലും വിട്ടുപോകാതെ പിന്‍തുടരുന്നു” എന്നു പ്രഖ്യാ 
പിച്ചിരിക്കുന്നത്‌. 


എന്താണ്‌ സത്യം? 
ഇപ്രകാരമെല്ലാം മേല്‍ വിവരിക്കപ്പെട്ട വസ്തുവാണ്‌ വേദാന്തം കണ്ടെ 
ത്തിയിട്ടുളള സത്യം. ഒരു വസ്തുവിനെ ഒരിക്കല്‍ നാം കണ്ടു കഴിഞ്ഞാല്‍ 


ബ്ചഹമവിദ്യാപഞ്ചകം 759 





പിന്നൊരിക്കലും മാറ്റമില്ലാതെ അതനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമെങ്കില്‍ അതാണ്‌ 
സത്യം. ഒന്നിനെ ഒരിക്കല്‍ കണ്ടു കുറെകഴിഞ്ഞ്‌ ഒന്നുകില്‍ അതു കാണാ 
തായി അല്ലെങ്കില്‍ അതിന്റെ രൂപം തന്നെ മാറിക്കണ്ടു. അങ്ങനെ സംഭ വി 
ച്ചാല്‍ അതസത്യം. പൂര്‍ണ്ണസത്യം സാക്ഷാത്കരിച്ചയാള്‍ സദാ സര്‍വ്വത്ര ആ 
സത്യത്തെത്തന്നെ പിന്നെ ദര്‍ശിക്കുന്നു. പിന്നൊരിക്കലും അതനുഭവത്തില്‍ 
നിന്നും മാറിക്കളയുകയോ രൂപം മാറുകയോ ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള 
സത്യനിഷ്ഠനെയാണ്‌ വേദാന്തം സ്ഥിതപ്രജ്ഞന്‍, ജീവന്മുക്തന്‍ 
എന്നൊക്കെ വിളിക്കുന്നത്‌. സ്ഥിതപ്രജ്ഞസ്ഥിതിയില്‍ എത്തി നിന്നുകൊണ്ടു 
തന്നെയാണ്‌ ഗുരുദേവന്‍ “തത്‌ സത്യം വിദ്ധി” എന്ന്‌ ശിഷ്യനെ ഉപദേശിക്കു 
ന്നത്‌. 
സത്യമാര്‍ഗ്ഗമേതാണ്‌? 

മൂന്നാം പദ്യം ഉപസംഹരിച്ചുകൊണ്ട്‌ ഗുരുദേവന്‍ പറയുന്നത്‌ “ചിത്ത 
ശുദ്ധിയുള്ളവര്‍ അമൃതമായ അതിനെ സദാ കണ്ടു പ്രണമിക്കുന്നു” വെന്നാ 
ണ്‌. ഈ വാക്യത്തില്‍ സത്യാനുഭവത്തിനുള്ള മാര്‍ഗ്ഗവും അനുഭൂതിസ്വരൂപവും 
വെളിപ്പെടുത്തിയിരിക്കുന്നു. ചിത്തത്തെ നിരന്തരം ശുദ്ധീകരിക്കുകയാണ്‌ 
ആത്മാവായ സത്യത്തെ സാക്ഷാത്ക്കരിച്ചനുഭവിക്കാനുള്ള മാര്‍ഗ്ഗം. ബോധ 
സ്വരൂപമായ ബ്രഹ്മം സകലമനുഷ്യരുടേയും ഹൃദയത്തില്‍ ആത്മാവായി സദാ 
കുടികൊള്ളുന്നു. അതുകൊണ്ടാണല്ലോ നമുക്ക്‌ പ്രപഞ്ചത്തെ അറിഞ്ഞനുഭ 
വിക്കാന്‍ കഴിയുന്നത്‌. ഉള്ളിലുണ്ടെങ്കില്‍ പിന്നെയെന്തുകൊണ്ടാണ്‌ ആത്മാ 
നുഭവം നമുക്കുണ്ടാകാത്തത്‌? ഉള്ളിലുള്ള കാമക്രോധലോഭാദി വികാരങ്ങളും 
മമതാബന്ധങ്ങളും മറ്റു സങ്കല്പങ്ങളും ആത്മാവിന്റെ സ്വരൂപാനുഭവത്തിനു 
തടസ്സമായി നില്‍ക്കുന്നു. ഈ വികാരങ്ങളേയും മമതാബന്ധങ്ങളേയും ഒഴി 
ച്ചുമാറ്റാമെങ്കില്‍ ചിത്തശുദ്ധി കൈവരും. അതോടെ സ്വയം ജ്യോതിസ്സായ 
ആത്മാവ്‌ ശുദ്ധ ചിത്തത്തില്‍ പ്രതിഫലിച്ച്‌ അനുഭവവിഷയമായി തീരുകയും 
ചെയ്യും. ബോധവസ്തു, സങ്കല്പങ്ങള്‍, പ്രപഞ്ചാനുഭവം ഈ ക്രമം നാം 
നേരത്തെ കണ്ടുവല്ലോ. സങ്കല്പങ്ങളാണ്‌ ആത്മാവില്‍ പ്രപഞ്ചാനുഭവമുള 
വാക്കുന്ന ഘടകങ്ങള്‍. സങ്കല്പങ്ങളെ നിരോധിച്ചാല്‍ പ്രപഞ്ചം മറയും 
ആത്മാവ്‌ അനുഭവസ്വരുപമായി അവശേഷിക്കുകയും ചെയ്യും. സങ്കല്പനി 
രോധം തന്നെയാണ്‌ വാസ്തവത്തില്‍ ചിത്തശുദ്ധീകരണം. ഇനി സങ്കല്പ 
നിരോധമെന്ന യോഗം അഭ്യസിച്ച്‌ ചിത്തം ശുദ്ധീകരിച്ചാല്‍ ഉണ്ടാകുന്ന ആത്മാ 
നുഭവം ഏതു രൂപത്തിലുള്ളതാണ്‌? അതു വെളിപ്പെടുത്തുവാനാണ്‌ ഗുരുദേ 
വന്‍ “അമൃതായ്‌ എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത്‌. അമൃതസ്വരുപം എന്ന 
തിന്‌ ജനനമരണങ്ങളറ്റതെന്നും ആനന്ദഘനമെന്നും അര്‍ത്ഥമുണ്ട്‌. ശുദ്ധമായ 
അഖണ്ഡബോധം ആനന്ദഘനമാണ്‌. അതുതന്നെയാണ്‌ ബ്രഹ്മം. ആത്മസാ 
ക്ഷാത്കാരത്തോടെ അളവറ്റ ആനന്ദവും ജനനമരണങ്ങളില്‍ നിന്നുള്ള വിമു 
ക്തിയും അനുഭവിക്കാന്‍ കഴിയുമെന്നര്‍ത്ഥം? ഇതിനപ്പുറം എന്തു ജീവിത 
സാഫല്യമാണ്‌ വേണ്ടത്‌? ഞാനിനി ഒരിക്കലും ജനിക്കുകയോ മരിക്കുകയോ 
ചെയ്യുകയില്ല. എന്റെ സ്വരൂപം അനന്തമായ ആനന്ദമാണ്‌. ജീവിച്ചിരിക്കു 


760 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സന്ധുര്‍ണവ്യാക്്യാനം - ഭാഗം 7 








മ്പോള്‍തന്നെ ഇക്കാര്യങ്ങള്‍ അനുഭവിച്ചറിയുന്നതാണ്‌ മോക്ഷം. ഇത്‌ പരമ 
ലക്ഷ്യമായി അംഗീകരിച്ച്‌ ജീവിക്കാനാണ്‌ ഗുരുദേവന്‍ ആവശ്യപ്പെടുന്നത്‌. 


ശക്തനും ശക്തിയും ഒന്നുതന്നെ 


ബോധസ്വരൂപമായ ബ്രഹ്മത്തില്‍ പ്രപഞ്ചാനുഭവത്തിനായി സങ്കല്പ 
ങ്ങളെ പൊന്തിക്കുന്നത്‌ ബ്രഹ്മശക്തിയാണെന്ന്‌ മുന്‍പ്‌ പറഞ്ഞിട്ടുണ്ടല്ലോ. 
ശിവന്‍ -- ശക്തി, ബ്രഹ്മം - മായ, പുരുഷന്‍ - പ്രകൃതി എന്നിങ്ങനെ പല 
പേരിലും (ബ്രഹ്മവും ശക്തിയും അറിയപ്പെടുന്നുണ്ട്‌. ്രഹ്മവും മായയും 
രണ്ടാണോ? പ്രപഞ്ചസൃഷ്ടിയെയും മറ്റും വിവരിക്കുമ്പോള്‍ വേദാന്തം 
ശക്തിയെ ശക്തനില്‍ നിന്നും വേര്‍തിരിച്ചു കാണിക്കാറുണ്ട്‌. ശക്തിയുടെ 
കാര്യ.രുപങ്ങളായ പ്രപഞ്ചഘടകങ്ങളില്‍ പോലും ബ്രഹ്മസ്വരുപത്തില്‍ നിന്നും 
ഭിന്നമായ വസ്തുസത്തയില്ലെന്നു നാം കണ്ടുവല്ലോ. ശക്തികാര്യങ്ങള്‍ക്കേ 
ഭിന്നമായ വസ്തുസത്തയില്ലെങ്കില്‍ പിന്നെ ശക്തിക്കതെങ്ങനെ ഉണ്ടാവാ 
നാണ്‌. മാത്രമല്ല ഒരു വസ്തുവും അതിന്റെ ശക്തിയും ഒന്നുതന്നെയെന്നറി 
യാന്‍ ഒരു കുട്ടിക്കുപോലും പ്രയാസമുണ്ടാകുന്നതല്ല. വായുവും അതിന്റെ 
ചലനശക്തിയും രണ്ടാണോ? അഗ്നിയും അതിന്റെ ദഹനശക്തിയും രണ്ടാ 
കാന്‍ പറ്റുമോ? അതുപോലെ അന്തിമ വിശകലനത്തില്‍ ബ്രഹ്മവും അതിന്റെ 
ശക്തിയായ മായയും ഒന്നു തന്നെ എന്നറിയേണ്ടതാണ്‌. സത്യസ്വരൂപം വ്യക്ത 
മായി സാക്ഷാത്കരിക്കുമ്പോഴേ ഇക്കാര്യം തെളിഞ്ഞുകിട്ടു. അതിനു മുന്‍പ്‌ 
പ്രകൃതിയും പുരുഷനും ഒന്നല്ലെന്ന്‌ ആര്‍ക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെ 
ങ്കില്‍ അതു മാറ്റുകയാണ്‌ ഗുരുദേവന്‍ നാലാമത്തെ പദ്യംകൊണ്ട്‌. ഗുരുശി 
ഷ്യനോട്‌ “നീ ബ്രഹ്മമാണ്‌” എന്ന്‌ നേരത്തേ പ്രഖ്യാപിച്ചല്ലോ. ഇവിടെ ബ്രഹ്മ 
ശക്തിയായ മായയും നീതന്നെയാണെന്നുറപ്പിക്കുകയാണ്‌ ചെയ്യുന്നത്‌. 


4 സൃഷ്ട്വേദം പ്രകൃതേരനുപ്രവിശതീ 
യേയം യയാ ധാര്യതേ 
പ്രാണീതി പ്രവിവിക്തഭുഗ്‌ ബഹിരഹം 
പ്രാജ്ഞസ്സുഷുപ്ത യതഃ 
യസ്യാമാത്മകലാ സ്ഫുരത്യഹമിതി 
പ്രത്യന്തരംഗം ജനൈഃ 
യസ്യ സ്വസ്തി സമര്‍ത്ഥ്യതേ പ്രതിപദാ 
പൂര്‍ണ്ണാ ശൃണു ത്വം ഹി സാ. 
ഇദം - ഈ ജഗത്ത്‌; പ്രകൃതേഃ - സ്വകര്‍മ്മാനുസരണം; സൃഷ്ട്വാ - 
സൃഷ്ടിച്ചിട്ട; അനുപ്രവിശതീ - അതില്‍ കടന്നു നില്‍ക്കുന്ന; ഇയം യാ-ഈ 
ശക്തി ഏതൊന്നാണോ;യയാ ധാര്യതേ-യാതൊരു ശക്തിയാല്‍ ഇത്‌ ധരിക്ക 
പ്പെടുന്നുവോ; യത: - യാതൊരു ശക്തിനിമിത്തമാണോഃ; പ്രവിവിക്തഭുക്‌ - 
സ്വപ്നത്തില്‍ ഏകാന്തമായി സ്വവാസനാ നിര്‍മ്മിതമായ പ്രപഞ്ചത്തെ അനു 
ഭവിക്കുന്നത്‌; ബഹിരഹം - ജാഗ്രത്തില്‍ ഞാനെന്ന ഭാവത്തോടെ വര്‍ത്തി 
ക്കുന്നത്‌.; സുഷുപ്താ പ്രാജ്ഞഃ - ഗാഡനിദ്രയില്‍ പ്രാജ്ഞനായി സ്ഥിതി 
ചെയ്യുന്നതു; യസ്യാം - യാതൊരുവളിലാണോ; പ്രത്യന്തരംഗം - ഹൃദയം 


ബ്ചഹ്മവിദ്യാപഞ്ചകം 761 





തോറും; ആത്മകലാ - ആത്മാംശം; അഹമിതി സ്ഫുരതി - ഞാന്‍, ഞാനെന്നു 

പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്‌; യസ്യൈ - യാതൊരുവള്‍ക്കാണോ; ജനൈഃ 

- ജനങ്ങളാല്‍; സ്വസ്തി - മംഗളം; സമര്‍ത്ഥ്യതേ - അര്‍ത്ഥിക്കപ്പെടുന്നത്‌; 

പ്രതിപദാ പൂര്‍ണ്ണാ - ഓരോ കാല്‍വയ്പിലും പൂര്‍ണ്ണ സ്വരൂപിണിയായ; സാ 

- ആശക്തി; ത്വം ഹി - നീതന്നെയാണ്‌; ശൃണു - കേട്ടാലും. 

ബ്രഹ്മശക്തിയാണ്‌ ഈ ജഗത്ത്‌ സ്വകര്‍മ്മാനുസരണം സൃഷ്ടിക്കുന്നത്‌. 

സൃഷ്ടിച്ചിട്ട്‌ ശക്തി ഈ ജഗത്തില്‍ സര്‍വ്വത്ര കടന്നു നില്‍ക്കുന്നു. അങ്ങനെ 
ഈ ജഗത്തിനെ ശക്തി സദാ നിലനിറുത്തികൊണ്ടു പോരുന്നു. സ്വപ്നവേള 
യില്‍ ഏകാന്തമായി ആത്മാവിനെക്കൊണ്ട്‌ സ്വവാസനാ നിര്‍മ്മിതമായ 
ലോകത്തെ അനുഭവിപ്പിക്കുന്നത്‌ ഈ ശക്തിയാണ്‌. ജാഗ്രത്തില്‍ ആത്മാവിനെ 
ഞാന്‍ കര്‍ത്താവാണ്‌ ഭോക്താവാണ്‌ എന്നു ഭ്രമിപ്പിക്കുന്നതും ഈ ശക്തിത 
ന്നെ. ഗാഡഃനിദ്രയില്‍ ഇരുണ്ട ഒരാവരണം പുതപ്പിച്ച്‌ ആത്മാവിനെ പ്രാജ്ഞ 
നാക്കി തീര്‍ക്കുന്നതും ഈ ശക്തിതന്നെ. ഓരോ ഹൃദയതലത്തിലും ഞാന്‍, 
ഞാന്‍ എന്നിങ്ങനെ ആത്മാംശം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതും ഈ ശക്തി 
യില്‍തന്നെ. എല്ലാ ജനങ്ങളും എപ്പോഴും മംഗളം നേരുന്നതും ഈ ശക്തി 
ക്കുവേണ്ടിതന്നെ. ഇവള്‍ ഓരോ കാല്‍വയ്പിലും പരിപൂര്‍ണ്ണയാണ്‌. അങ്ങ 
നെയുള്ള ശക്തി നീ തന്നെയാണ്‌. അല്ലയോ ശിഷ്യാ, കേട്ടാലും. 


ശക്തിസ്പന്ദനഘടകങ്ങളാണ്‌ പ്രപഞ്ചദൃശ്യങ്ങള്‍ 


ബോധഘനമായ ബ്രഹ്മസത്തയ്ക്കുള്ളില്‍ ശക്തിസ്പന്ദനമാരംഭിക്കുന്ന 
തോടെയാണ്‌ ചുരുള്‍ നിവര്‍ന്നുവരുന്നതുപോലെ പ്രപഞ്ചദൃശ്യങ്ങള്‍ ഓരോ 
ന്നോരോന്നായി ആവിര്‍ഭവിക്കുന്നത്‌. ബ്രഹ്മസ്വരുപത്തിനുള്ളില്‍ ശക്തി സ്പന്ദി 
ക്കാന്‍ തുടങ്ങി. എന്നാല്‍ സ്പന്ദനം തികച്ചും വ്യക്തമായ രൂപം കൈകൊ 
ണ്ടില്ല. സ്പന്ദനത്തിന്റെ ഈ അവ്യക്തഘട്ടത്തിലാണ്‌ ആകാശത്തിന്റെ തോന്ന 
ലുളവാകുന്നത്‌. ശക്തിസ്പന്ദിക്കാന്‍ തുടങ്ങിയാല്‍ രണ്ടുതരത്തിലാണതു 
പ്രവര്‍ത്തിക്കുന്നത്‌. ഒന്നാമതായി വസ്തുവിന്റെ പൂര്‍ണ്ണരുപത്തെ മറച്ചുകള 
യുന്നു. ഇതാണ്‌ ശക്തിയുടെ ആവരണരുപം. രണ്ടാമതായി വസ്തുവിന്റെ 
അപൂര്‍ണ്ണരുപങ്ങളെ പ്രദര്‍ശിപ്പിക്കുന്നു. ഇതാണ്‌ ശക്തിയുടെ വിക്ഷേപരുപം. 
ആകാശത്തിന്റെ തോന്നലില്‍ വസ്തുവിന്റെ അഖണ്ഡ ബോധാനുഭവത്തെ 
മറച്ചിട്ട്‌ ഒരു ശൂന്യതയുടെ രൂപം ഉളവാക്കിക്കാണിക്കുകയാണ്‌ ചെയ്യുന്നത്‌. 
അപ്പോള്‍ ബോധത്തിന്റെ തന്നെ ഒരപൂര്‍ണ്ണാനുഭവാണ്‌ ആകാശം. ആകാശ 
ത്തിന്റെ തോന്നലുളവാകുന്നതുകൊണ്ട്‌ ബോധത്തില്‍ നിന്നും ഭിന്നമായ 
പദാര്‍ത്ഥമൊന്നും ഉണ്ടാകുന്നില്ലെന്നറിയേണ്ടതാണ്‌. ശക്തി സ്പന്ദനത്തിന്റെ 
അവ്യക്തദശയില്‍നിന്നും മുന്നേറി വ്യക്തമായ സ്പന്ദനദശയെ പ്രാപിക്കു 
ന്നതോടെ പ്രാണന്‍, അഥവാ വായു രൂപംകൊള്ളുന്നു. ബോധവസ്തുവില്‍ 
തന്നെയുണ്ടായ ഒരപൂര്‍ണ്ണദര്‍ശനമാണ്‌ വായു. വായു രൂപംകൊണ്ടതു കൊണ്ട്‌ 
ബോധത്തില്‍ നിന്നും ഭിന്നമായ വസ്തുവൊന്നും ഉണ്ടായിട്ടില്ലെന്നോര്‍ക്ക 
ണം. ശക്തിയുടെ സ്പന്ദനഘട്ടങ്ങള്‍ അങ്ങനെ മുന്നേറിയതോടെ തേജസ്സി 
ന്റെയും ജലത്തിന്റെയും പൃഥ്വിയുടേയും തോന്നലുകളുളവായി. ബോധത്തിന്റെ 
തന്നെ അപൂര്‍ണ്ണ ദര്‍ശനങ്ങളാണിവയെല്ലാം. ഈ ദര്‍ശനങ്ങളെയുളവാക്കു 


762 ശ്ീനാരായണ ഗുരുദേവക്യതികള്‍ സന്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


ന്നതോ ബോധത്തിനുള്ളില്‍ ശക്തിസ്പന്ദനം. പഞ്ചഭൂതങ്ങളെ പലയളവിലും 
കുട്ടിച്ചേര്‍ത്തുണ്ടാക്കിയിരിക്കുന്നവയാണ്‌ എല്ലാ പ്രപഞ്ചഘടകങ്ങളും. പഞ്ച 
ഭൂതങ്ങളുടെ സൂക്ഷ്മാംശങ്ങളായ ശബ്ദസ്പര്‍ശരുപരസഗന്ധങ്ങള്‍ ചേര്‍ന്നു 
ണ്ടായതാണ്‌ വികാരസങ്കല്പമയമായി സര്‍വ്വപ്രാണികളിലും അനുഭവപ്പെടുന്ന 
അന്തഃകരണം. ഇവയെല്ലാം ശക്തിസ്പന്ദം അഖണ്ഡാനുഭവത്തെ മറച്ചു 
കൊണ്ടു ബോധത്തില്‍തന്നെ ഉളവാക്കികാണിക്കുന്ന അപൂര്‍ണ്ണദര്‍ശനങ്ങളാ 
ണെന്നറിയാന്‍ ഒരു പ്രയാസവുമില്ല. ബോധത്തോടു കൂടിച്ചേരാതെ ഈ ദര്‍ശ 
നങ്ങളൊന്നും അനുഭവമണ്ഡലത്തിലെത്തിച്ചേരുന്നില്ലെന്നുള്ളതു തന്നെ 
അക്കാര്യം വിളിച്ചറിയിക്കുന്നു. അതുകൊണ്ടുതന്നെ ഈ കാഴ്ചകളൊക്കെ 
വിശേഷിച്ചു വസ്തുസത്തയൊന്നുമില്ലാത്ത കുറെ വെറും പേരുകളാണെന്നു 
കാണാന്‍ കഴിയും. ഇവിടെയൊക്കെ വസ്തു ബോധം മാത്രം ബോധഘന 
മായ ബ്രഹ്മവസ്തുവിനുള്ളില്‍ സംഭവിക്കുന്ന ഈ ശക്തിസ്പന്ദനദര്‍ശനങ്ങളെ 
ഗുരുദേവന്‍ അനുഭവരസികതയോടെ ഭാവനാസമ്പന്നമായി ജനനീനവ 
രത്നമഞ്ജരിയിലെ അഞ്ചാം ശ്ലോകത്തില്‍ വര്‍ണ്ണിച്ചിരിക്കുന്നതു നോക്കുക:- 


മേലായമുലമതിയാലാവ്യതം ജനനി, 

ന? ലാസ്വമാടി വിട്ുമ?- 

കിലാലവായ്വനലകോലാഹലം ഭുവന- 

മാലാപമമഠ്രതമഖിലം. ജന. നവ 5 


ഇവിടെ ജനനീ എന്നു വിളിക്കുന്നത്‌ ്രഹ്മശക്തിയെത്തന്നെയാണ്‌. 
പഞ്ചഭുതങ്ങളുടെ ഒരു കോലാഹലമായിക്കാണപ്പെടുന്ന ഈ ഭുവനം അല്ലയോ 
അമ്മേ, അവിടുന്നു നൃത്തം ചെയ്ത്‌ അഴിച്ചുവിടുന്നതാണ്‌. ഇത്‌ അകവും 
പുറവും ്രഹ്മസത്തകൊണ്ടു നിറഞ്ഞിരിക്കുന്നു. പ്രപഞ്ചമെന്ന നിലയില്‍ 
ഇതു വെറും പേരുമാത്രം. ഈ വസ്തുതയാണ്‌ “(ബഹ്മശക്തിയാണ്‌ ഈ 
ജഗത്ത്‌ സ്വധര്‍മ്മാനുസരണം സൃഷ്ടിക്കുന്നത്‌” എന്ന ഭാഗം കൊണ്ട്‌ വ്യക്ത 
മാക്കിയിരിക്കുന്നത്‌. 


ശക്തിസ്പന്ദനം ഉണ്ടെങ്കില്‍ പ്രപഞ്ചവുമുണ്ട്‌ 


ബ്രഹ്മസ്വരുപത്തിനുള്ളില്‍ ശക്തി സ്പന്ദനം തുടരുന്നിടത്തോളം 
പ്രപഞ്ചം ഉണ്ടെന്നുള്ള തോന്നല്‍ നിലനില്‍ക്കും. ആകാശത്തില്‍ വായുചല 
നമുണ്ടാകുന്നതുപോലെയാണ്‌ ബ്രഹ്മത്തില്‍ ശക്തിസ്പന്ദനം. വായു ചലി 
ക്കുന്നതുകൊണ്ട്‌ ആകാശത്തിന്‌ ചലനമോ വികാരമോ സംഭവിക്കുന്നില്ല. 
അതുപോലെ ശക്തി സ്പന്ദനരുപത്തിലുളള കര്‍മ്മവും പ്രപഞ്ചവും ഉണ്ടെന്നു 
തോന്നുവാനിടവരുന്നതുകൊണ്ട്‌ ബ്രഹ്മസ്വരുപത്തില്‍ ചലനമോ വികാരമോ 
സംഭവിക്കുന്നില്ലെന്നറിയേണ്ടതാണ്‌. അതുകൊണ്ടാണ്‌ വേദാന്തം ബ്രഹ്മത്തെ 
നിശ്ചലം, നിര്‍വ്വികാരം, ബോധഘനം, നിതൃശുദ്ധബുദ്ധമുക്തം എന്നൊക്കെ 
വിശേഷിപ്പിക്കുന്നത്‌. അപ്പോള്‍ സ്പന്ദനാത്മികയായ ബ്രഹ്മശക്തി സ്പന്ദന 
ത്തിന്റെ ഗതിവേഗമനുസരിച്ച്‌ പ്രപഞ്ച ദൃശ്യങ്ങളെ ഉളവാക്കി ചലനരുപിണി 
യായിത്തന്നെ അവയിലൊക്കെ വ്യാപിച്ചു നില്‍ക്കുന്നു. ഇക്കാര്യം ഇന്ന്‌ തി 


ബ്ചഹ്മവിദ്യാപഞ്ചകം 763 


കശാസ്ര്രത്തിനു തന്നെ നല്ലവണ്ണം തെളിഞ്ഞുകഴിഞ്ഞിട്ടുണ്ട്‌. ജഡം ശക്തി 
പ്രവാഹത്തിന്റെ രൂപാന്തരം മാശ്രമാണെന്നതു കണ്ടെത്തിയിരിക്കുന്നു. ജഡ 
വസ്തുക്കളില്‍ പോലും ഓരോ പരമാണുവും ഭാവന ചെയ്യാന്‍ കഴിയാത്ത 
വിധം ചലിച്ചു കൊണ്ടിരിക്കുകയാണെന്നു കണ്ടെത്തിയിട്ടുണ്ട്‌. ഭതിക 
ശാസ്ത്രം വ്യക്തമായിക്കാണുന്ന ഈ ശക്തിപ്രവാഹത്തിന്റെ അചഞ്ചലമായ 
അധിഷ്ഠാനം മാത്രമേ അവര്‍ക്ക്‌ വെളിപ്പെടാതെയുള്ളൂ. അന്തര്‍മ്മുഖമായ 
അന്വേഷണം കൊണ്ടല്ലാതെ അതുവെളിപ്പെടുകയുമില്ല, അചഞ്ചലമായ 
ബോധവസ്തുവിനുള്ളിലെ ശക്തിസ്പന്ദന ഘട്ടങ്ങളാണ്‌ പ്രപഞ്ചഘടകങ്ങ 
ളുടെ തോന്നലുളവാക്കുന്നതെങ്കില്‍ പ്രപഞ്ചഘടകങ്ങളെ നിലനിറുത്തിപ്പോ 
രുന്നതും ശക്തി തന്നെയാണെന്ന കാര്യത്തില്‍ സംശയിക്കാനില്ലല്ലോ. ശക്തി 
സ്പന്ദനം വെടിഞ്ഞാല്‍ ശക്തനോട്‌ ലയിച്ചുചേരും. ്രപഞ്ചഘടകങ്ങള്‍ 
മാഞ്ഞുപോവുകയും ചെയ്യും. അപ്പോഴാണ്‌ ശക്തിയും ശക്തനും രണ്ടല്ലെന്നു 
മനസ്സിലാകുന്നത്‌. ബ്രഹ്മ വസ്തുവിനുള്ളില്‍ പ്രപഞ്ചത്തെ ഉണ്ടാക്കി നില 
നിറുത്താനുള്ള ശക്തിയുടെ ഈ കഴിവിനെയാണ്‌ ഗുരുദേവന്‍ “സൃഷ്ടിച്ചിട്ട്‌ 
ശക്തി ഈ ജഗത്തില്‍ സര്‍വ്വത്ര കടന്നുനില്‍ക്കുന്നു. അങ്ങനെ ഈ 
ജഗത്തിനെ ശക്തി നിലനിറുത്തിക്കൊണ്ടുപോരുന്നു” എന്നു പ്രതിപാദിച്ചി 
രിക്കുന്നത്‌. 


സ്വപ്നാനുഭവരഹസ്യം 


ഗാഡ്ദനിദ്ര, സ്വപ്നം, ഉണര്‍വ്വ്‌ എന്നീ മുന്നവസ്ഥകളിലാണല്ലോ പ്രപഞ്ചം 
അനുഭവവിഷയമാകുന്നത്‌. പ്രപഞ്ചം അനുഭവവിഷയമാകുന്ന നാലാമതൊ 
രവസ്ഥ ഒരിടത്തും ആര്‍ക്കും ഉള്ളതായി അറിവില്ല, മേല്‍പ്പറഞ്ഞ മുന്നവസ്ഥ 
കളും അനുഭവവിഷയമാകുന്നത്‌ മനസ്സിന്‍െറ അഥവാ അന്തഃകരണ ത്തിന്‍െറ 
സ്ഥിതിഭേദങ്ങളിലാണ്‌. ്രഹ്മശക്തിയുടെ ഒരു പ്രത്യേക സ്പന്ദനഘട്ടമാണ്‌ 
അന്തഃകരണം പഞ്ചഭുതങ്ങളുടെ സുക്ഷ്മാംശങ്ങളായ ശബ്ദസ്പര്‍ശരുപര 
സഗന്ധങ്ങള്‍ ഇടകലര്‍ന്നാണ്‌ അന്തഃകരണം രൂപംകൊണ്ടിരിക്കുന്നത്‌. ഈ 
അന്തഃകരണത്തിന്റെ അത്ഭുതകരമായ ഒരുപ്രവര്‍ത്തനമാണ്‌ സ്വപ്നം. ഇവിടെ 
അന്തഃകരണം ഉള്ളിലൊതുങ്ങിനിന്ന്‌ ഒരു കൊച്ചു പ്രപഞ്ചത്തെ സ്വയം പുതു 
തായി നിര്‍മ്മിച്ചനുഭവിക്കുകയാണ്‌. ഉണര്‍ന്നിരിക്കുമ്പോഴുള്ള പ്രപഞ്ചാനുഭവം 
സ്വപ്നത്തിലുള്ള പ്രപഞ്ചാനുഭവവും അനുഭവവേളയില്‍ തുല്യമാണ്‌. 
ഉണര്‍ന്നു കഴിഞ്ഞശേഷമാണല്ലോ സ്വപ്നം അസത്യമെന്നു തെളിയുന്നത്‌. 
എന്തായാലും അന്തഃകരണത്തിന്‌ സ്വയം പ്രപഞ്ചത്തെ സൃഷ്ടിച്ച്‌ ആത്മാ 
വിനെ അനുഭവിപ്പിക്കുവാനുള്ള കഴിവുണ്ടെന്ന്‌ സ്വപ്നം സംശയമെന്നേ തെളി 
യിക്കുന്നു. വ്യക്തികളുടെ അന്തഃകരണം പ്രപഞ്ചത്തിനാകെയുള്ള അന്തഃക 
രണങ്ങളുടെ അംശങ്ങള്‍ മാത്രമാണ്‌. അപ്പോള്‍ വ്യക്തികള്‍ക്ക്‌ സ്വപ്നാനുഭ 
വദശയുള്ളതുപോലെ പ്രപഞ്ചത്തിനാകെ ഒരു സ്വപ്നാനുഭവദശ ഉണ്ടാകാ 
വുന്നതാണ്‌. പ്രപഞ്ചത്തിനാകെയുള്ള സ്വപ്നാനുഭവദശയില്‍പ്പെട്ടുനില്‍ക്കുന്ന 
ബോധാംശത്തെ വേദാന്തശാസ്ത്രം “ഹിരണ്യഗര്‍ഭന്‍” എന്നാണ്‌ വിളിക്കുന്നത്‌. 
വ്യക്തികളുടെ സ്വപ്നാനുഭവദശയില്‍പ്പെട്ടുനില്‍ക്കുന്ന ബോധാംശത്തെ 


764 ശ്തീനാരായണ ഗുരുദേവഷ്യതികള്‍ സന്ധരര്‍ണവ്യാഖ്യാനം - ഭാഗം / 





“തൈജസന്‍' എന്നും വിളിക്കുന്നു. ഹിരണ്യഗര്‍ഭനെയും തൈജസനെയും 
കൂട്ടിച്ചേര്‍ത്താണ്‌ ഗുരുദേവന്‍ “പ്രവിവിക്തഭുക്‌' എന്നു പറഞ്ഞിരിക്കുന്നത്‌. 
ഉള്ളിലൊതുങ്ങി ഏകാന്തമായി ലോകാനുഭവത്തിലേര്‍പ്പെടുന്നവന്‍ എന്നാണ്‌ 
“പ്രവിവിക്തഭുക്‌' എന്ന ശബ്ദത്തിനര്‍ത്ഥം. സ്വപ്നസ്ഥാനീയനായ ആത്മാ 
വിനെക്കുറിച്ച്‌ മാണണ്‍്ഡു ക്യോപനിഷത്തുതന്നെ പ്രയോഗിച്ചിട്ടുള്ള ശബ്ദമാ 
ണിത്‌. ആത്മശക്തിയാണ്‌ ഒരു പ്രത്യേക സ്പന്ദനഘട്ടത്തില്‍ സ്വപ്നാനുഭവ 
മുളവാക്കി ബോധാംശത്തെ ഇങ്ങനെ പ്രവിവിക്തഭുക്കാക്കിത്തീര്‍ക്കുന്നത്‌. ഈ 
പ്രവര്‍ത്തന രഹസ്യമാണ്‌ ഗുരുദേവന്‍ “സ്വപ്നവേളയില്‍ ഏകാന്തമായി 
ആത്മാവിനെക്കൊണ്ട്‌ സ്വവാസനാനിര്‍മ്മിതമായ ലോകത്തെ അനുഭവിക്കു 
ന്നത്‌ ഈ ശക്തിയാണ്‌” എന്നു പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


ജാഗ്രദനുഭവ രഹസ്യം 


ശക്തിസ്പന്ദനത്തിന്റെ ഒരു സൂക്ഷ്മഘട്ടമാണ്‌ അന്തഃകരണമെന്നു നാം 
കണ്ടുവല്ലോ. സ്ഥുലജഡത്തേക്കാള്‍ ഈ സൂക്ഷ്മഘട്ടത്തിന്‌ ഒരു പ്രത്യേക 
തയുണ്ട്‌. ജഡത്വത്തിന്‌ കട്ടി കൂടിയിട്ടില്ലാത്തതുകൊണ്ട്‌ ഇതില്‍ ബോധാംശം 
വ്യക്തമായി പ്രതിഫലിച്ചനുഭവവിഷയമാകുന്നു. പാത്രത്തിലുള്ള വെള്ളത്തില്‍ 
സൂര്യന്‍ പ്രതിബിംബിക്കുന്നതുപോലെ. ഇങ്ങനെ അന്തഃകരണത്തില്‍ പ്രതി 
ബിംബിക്കുന്ന ബോധാംശത്തെയാണ്‌ ജീവാത്മാവെന്നു വിളിക്കുന്നത്‌. സര്‍വ്വ 
പ്രാണികളുടേയും അന്തഃകരണത്തില്‍ ഞാന്‍, ഞാന്‍ എന്നിങ്ങനെ അതു 
സദാ അനുഭവ വിഷയമായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പ്രതിബിംബിക്കുന്ന 
ബോധാംശം അന്തഃകരണത്തോടു ചേര്‍ന്നു ഇന്ദ്രിയങ്ങള്‍ വഴി പുറത്തു വന്ന്‌ 
മറ്റു ശക്തിസ്പന്ദനഘട്ടങ്ങളായ പ്രപഞ്ചദൃശ്യങ്ങളെ കണ്ടനുഭവിക്കുന്നതാ 
ണല്ലോ ഉണര്‍വ്വ്‌ അഥവാ ജാഗ്രത്ത്‌. ഞാന്‍ കര്‍മ്മം ചെയ്യുന്നു, ഞാന്‍ സുഖി 
ക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യുന്നു എന്നിങ്ങനെ, രണ്ട്‌ പ്രധാന ഭാവങ്ങ 
ളാണ്‌ ജാഗ്രത്തില്‍ ബോധാംശത്തിനുള്ളത്‌. ഇതില്‍ ആദ്യത്തേത്‌ കര്‍ത്തൃഭാ 
വവും രണ്ടാമത്തേത്‌ ഭോക്തൃഭാവവുമാണ്‌. ഈ ഭാവങ്ങളില്‍ പെട്ടുനില്‍ക്കു 
മ്പോഴാണ്‌ ബോധാംശം “അഹങ്കാര മെന്നറിയപ്പെടുന്നത്‌. ജാഗ്രത്തില്‍ അഹ 
ങ്കാരമായിത്തീര്‍ന്നു ക്ലേശിക്കുന്ന ബോധാംശത്തിന്‌ ഈ സ്ഥിതി വരുത്തി 
ക്കൂട്ടിയത്‌ ശക്തിയാണെന്ന്‌ സ്പഷ്ടമാണല്ലോ. വ്യക്തികളുടെ അന്തഃകരണ 
ങ്ങള്‍ക്കുള്ള ഈ ഉണര്‍വ്വ്‌ പ്രപഞ്ചത്തിന്റെ അന്തഃകരണത്തിന്‌ ആകെക്കുടിയും 
സംഭവിക്കാവുന്നതാണ്‌. വ്യക്തിയുടെ അന്തഃകരണത്തിന്റെ ജാഗ്രദവസ്ഥ 
യില്‍പെട്ടു നില്‍ക്കുന്ന ബോധാംശത്തെ ശാസ്ത്രം “വിശ്വ” നെന്നും പ്രപഞ്ച 
ത്തിന്റെ അന്തഃുകരണത്തില്‍ ആകെക്കൂടിയുണ്ടാകുന്ന ഉണര്‍വില്‍പെട്ടു 
നില്‍ക്കുന്ന ബോധാംശത്തിന്‌ “വൈശ്വാനരന്‍” എന്നും നാമകരണം ചെയ്യുന്നു. 
വിശ്വനേയും വൈശ്വാനരനേയും അതാതിന്റെ നിലയില്‍കൊണ്ടെത്തിക്കുന്നത്‌ 
ശക്തിസ്പന്ദനം തന്നെയാണ്‌. ഈ രണ്ടുപേരെയും കൂട്ടിച്ചേര്‍ത്താണ്‌ ഗുരു 
ദേവന്‍ “ബഹിരഹം'” എന്നു പ്രസ്താവിച്ചിരിക്കുന്നത്‌. അതായതു ജാഗ്രത്തില്‍ 
ആത്മാവിനെ ഞാന്‍ കര്‍ത്താവാണ്‌ ഭോക്താവാണ്‌ എന്നു ശ്രമിപ്പിക്കുന്നതും 
ഈ ശക്തിതന്നെയെന്നര്‍ത്ഥം. 


(ബ്ചഹ്മവിദ്യാപഞ്ചകം 765 


നിദ്രാനുഭവരഹസ്്യം 


അത്ഭുതകരമായ ഒരനുഭവമാണ്‌ ഗാഡനിദ്ര. നിദ്രയില്‍ അന്തഃകരണം 
ഒരിരുണ്ടു മൂടുപടമായി മാറുന്നു. സ്വപ്നത്തിലേയും ജാഗ്രത്തിലേയും എല്ലാ 
ദൃശ്യാനുഭവങ്ങളും ഉരുകിച്ചേര്‍ന്ന്‌ ഈ മൂടുപടത്തില്‍ ലയിക്കുന്നു. ബോധാം 
ശമോ അതിനനുഭവപ്പെട്ടിരുന്ന ദൃശ്യങ്ങളോ ഒന്നും കാണ്‍മാനില്ല. എന്നാല്‍ 
അവയൊക്കെ നഷ്ടമായിപ്പോകുന്നുവെന്നു കരുതാനും വയ്യ. ഉണര്‍ന്നെ 
ണീക്കുമ്പോള്‍ അവയെല്ലാം ഒന്നൊന്നായി ഈ മൂടുപടത്തില്‍ നിന്നും പൊന്തി 
വരുന്നു. മാശ്രമല്ല ഉണരുമ്പോള്‍ “ഞാന്‍ നല്ലവണ്ണം സുഖിച്ചു; ഒന്നുമറിഞ്ഞില്ല്‌ 
എന്നാണ്‌ ബോധാംശമായ ആത്മാവിന്‍െറ അനുഭവം. അപ്പോള്‍ അന്തഃകര 
ണത്തില്‍ നേരത്തെ പ്രതിബിംബിച്ചുനിന്നിരുന്ന ബോധാംശം സുഖംമാത്ര 
മുളള ഏതോ സ്ഥാനത്തെത്തിച്ചേര്‍ന്നിരുന്നുവെന്നും പക്ഷേ അതിനെ അറി 
യാന്‍ കഴിയാത്തവിധം ഏതോ ഒരു മറ എല്ലാററിനെയും മറച്ചുകളഞ്ഞിരുന്നു 
വെന്നുമാണ്‌ ഈ അനുഭവം തെളിയിക്കുന്നത്‌. ഉറക്കത്തില്‍ ജീവാത്മായ 
ബോധാംശം വാസ്തവത്തില്‍ ബ്രഹ്മത്തില്‍ എത്തിനില്‍ക്കുകയാണ്‌. പക്ഷെ 
ശക്തി നിര്‍മ്മിക്കുന്ന അജ്ഞാന മറകൊണ്ട്‌ മൂടിയിരിക്കുന്നതിനാല്‍ ജീവന്‍ 
തന്‍െറ ബ്രഹ്മപ്രാപ്തി അറിയാന്‍ കഴിയുന്നില്ല. ഉണരുമ്പോള്‍ ശക്തി 
സ്പന്ദിച്ചു വീണ്ടും പഴയ അനുഭവങ്ങള്‍ സൃഷ്ടിക്കുന്നതുകൊണ്ട്‌ ജീവഭാവം 
തുടരാനുമിടവരുന്നു. ര്രഹ്മ പ്രാപ്തിനിമിത്തമാണ്‌ നിദ്രയില്‍ താന്‍ 
അതിയായി സുഖിച്ചുവെന്ന്‌ ജീവന്‍ ഓര്‍മ്മിക്കാന്‍ കഴിയുന്നത്‌. അനുഭവമല്ല 
ഓര്‍മ്മിക്കാന്‍ പററു? ഉറക്കം ഒരബോധാവസ്ഥയല്ല. ഒരു സുഖാനുഭവഘട്ട 
മാണ്‌. അബോധാവസ്ഥ ആരും ഇഷ്ടപ്പെടുന്ന ഒന്നല്ലല്ലോ. നേരെ മറിച്ച്‌ 
നിശ്രാസുഖം സകലരും കൊതിക്കുന്ന ഒന്നാണ്‌. വ്യക്തിയുടെ അന്തഃംകരണ 
ത്തിന്നിദ്ര സംഭവിക്കുന്നതുപോലെ പ്രപഞ്ചത്തിന്‍െറ അന്തഃകരണത്തി 
നാകെക്കൂടിയും നിദ്ര സംഭവിക്കാം. വ്യക്തിനിദ്ര വ്യക്തിപ്രളയം. പ്രപഞ്ച 
ത്തിനാകെയുണ്ടാകുന്ന നിദ്ര പ്രപഞ്ച പ്രളയം. വ്യക്തിനിദ്രയില്‍പ്പെട്ടു സുഖി 
ക്കുന്ന ബോധാംശത്തെ ശാസ്ത്രം “പ്രാജ്ഞ'നെന്നു വിളിക്കുന്നു. പ്രപഞ്ചനിദ്ര 
യില്‍പ്പെട്ടു സുഖിക്കുന്ന ബോധാംശത്തെ “ഈശ്വര'നെന്നു വിളിക്കുന്നു. 
ഇക്കാര്യമെല്ലാം സൂചിപ്പിച്ചുകൊണ്ടാണ്‌ ഗുരുദേവന്‍ “പ്രാജ്ഞഃ സുഷുപ്ത 
യതഃ” എന്നു പറഞ്ഞിരിക്കുന്നത്‌. ഗാഡ്നിദ്രയില്‍ ഇരുണ്ട ഒരാവരണം 
പുതപ്പിച്ച്‌ ആത്മാവിനെ ഈശ്വരനും പ്രാജ്ഞനുമാക്കിത്തീര്‍ക്കുന്നതും ഈ 
ശക്തിതന്നെയെന്ന്‌ താത്പര്യം. 


ബോധാംശസ്ഫുരണം 


ബോധഘനമായ ബ്രഹ്മത്തില്‍ ശക്തിസ്പന്ദനമാരംഭിച്ചാല്‍ അതിന്‍െറ 
ആദ്യഘട്ടമാണ്‌ നിദ്രാനുഭവമുണ്ടാക്കുന്ന ഇരുണ്ട മറ. മദ്ധ്യഘട്ടമാണ്‌ 
സ്വപ്നാനുഭവമുളവാക്കുന്ന അന്തഃകരണം. അവസാന ഘട്ടമാണ്‌ ജാഗ്രദനു 
ഭവത്തിനു കാരണമായിത്തീരുന്ന ബാഹ്യദേഹം. ഈ മൂന്നു ഘട്ടങ്ങളും 
ബോധവസ്തുവിന്‍െറ അഖണ്ഡതെ മറച്ച്‌ പരിമിതപ്പെടുത്തി പ്രപഞ്ച്്രമ 
ത്തില്‍ അകപ്പെടുത്തുന്ന ജഡരുപങ്ങളായതുകൊണ്ട്‌ വേദാന്തം ഇവയെ 


766 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സദ്ഥുര്ണഷ്യാഖ്യാനം - ഭാഗം 7 


ശരീരങ്ങളെന്നാണ്‌ വിളിക്കുന്നത്‌. നിദ്രയിലെ ആവരണം കാരണശരീരവും 
സ്വപ്നത്തിലെ അന്തഃകരണം സൂക്ഷ്മശരീരവും ജാഗ്രത്തിലെ ബാഹ്യദേഹം 
സ്ഥുലശരീരവുമെന്നാണറിയപ്പെടുന്നത്‌. മാറിമാറിവരുന്ന ഈ മൂന്നു 
ശരീരങ്ങളിലും കൂടി പ്രവര്‍ത്തിക്കുന്ന ബോധാംശം മാററമില്ലാത്തതാണെന്നും 
കാണാം. ജാഗ്രത്തും സ്വപ്നവും നിദ്രയും ഒന്നില്‍ മറെറാന്നില്ലാതെ 
വേര്‍തിരിഞ്ഞുനില്‍ക്കുന്ന അനുഭവങ്ങ ളാണ്‌. എന്നാല്‍ ഇവയിലൊക്കെപ്പെട്ടു 
നില്‍ക്കുന്ന ബോധാംശമായ 'ഞാന്‍' മാറുന്നില്ലെന്നു തന്നെയാണ്‌ എല്ലാവ 
രുടെയും അനുഭവം. സ്വപ്നം കാണുന്ന ഞാന്‍ തന്നെയാണ്‌ നിദ്രയില്‍ നിദ്രാ 
സുഖം അനുഭവിക്കുന്നത്‌. അതേ ഞാന്‍ തന്നെയാണ്‌ ഉണര്‍വില്‍ ബാഹ്യപ്രപ 
ഞ്ചത്തെ അനുഭവിക്കുന്നതും, അന്തഃകരണത്തില്‍ പ്രതിബിംബിക്കുന്ന 
ബോധാംശം തന്നെയാണീ “ഞാന്‍”. അഖണ്ഡമായ ബോധവസ്തുവില്‍ 
പ്രകൃതി സ്പന്ദനം കൊണ്ടു ശരീരങ്ങളെ സൃഷ്ടിച്ച്‌ സൂക്ഷ്മശരീരമായ 
അന്തഃകരണത്തിന്‍െറ ഘട്ടത്തിലെത്തുമ്പോള്‍ ബോധ പ്രതിബിംബം അതില്‍ 
വ്യക്തമായി തെളിയുന്നു. ഒരു ബിംബമില്ലാതെ പ്രതിബിംബം സാദ്ധ്യമല്ലല്ലോ. 
സുക്ഷ്മശരീരത്തില്‍ പ്രതിബിംബിക്കുന്ന ഈ ബോധാംശം തന്‍െറ പിന്നില്‍ 
ഒരു ബിംബവസ്തുവുണ്ടെന്ന്‌ വിളിച്ചറിയിക്കുന്നു. ്രതിബിംബത്തിനാ 
ശ്രയങ്ങളായ മേല്‍ വിവരിച്ച മുന്നു ശരീരങ്ങളും ഉപേക്ഷിച്ചാല്‍ പ്രതിബിംബം 
ബിംബത്തില്‍ ലയിക്കുന്നു. ഇതാണ്‌ ജീവ്രബ ഹൈമക്യം അഥവാ മോക്ഷം. 
ശരീരങ്ങളെ ഉപേക്ഷിക്കാതിരിക്കുന്നിടത്തോളം സ്പന്ദനഘട്ടങ്ങള്‍ മാറിമാറി 
ജീവന്‍ ജനനമരണച്ചുഴികളില്‍പ്പെട്ട്‌ ഉഴന്നുകൊണ്ടേയിരിക്കും. ആത്മാവി 
ല്ലെന്നു വാദിക്കുന്നവര്‍ അന്തഃകരണത്തില്‍ ഞാന്‍, ഞാന്‍ എന്നിങ്ങനെ 
മാററമില്ലാതെ നിരന്തരം പ്രകാശിച്ചുകൊണ്ടികുന്ന ബോധാംശത്തെ നിഷേ 
ധിച്ച്‌ ആത്മഹത്യക്കൊരുങ്ങുന്നവരാണ്‌. ഇത്‌ ചൂണ്ടിക്കാട്ടുവാനാണ്‌ ഗുരു 
ദേവന്‍ “യസ്യാമാത്മകലാ സ്ഫുരത്യഹമിതി പ്രത്യന്തരംഗം” എന്നു പ്രഖ്യാ 
പിച്ചിരിക്കുന്നത്‌. എല്ലാവരുടെയും ഹൃദയതലത്തില്‍ ഞാന്‍, ഞാന്‍ എന്ന 
രൂപത്തില്‍ ആത്മാംശത്തെ പ്രകാശിപ്പിച്ചു കാണിക്കുന്നതും ഈ ശക്തി 
തന്നെയാണ്‌. 


മംഗളം ആര്‍ക്കാണ്‌? 

സംസാരക്ടേശങ്ങളെല്ലാം ശക്തിസ്‌ പന്ദനഘട്ടങ്ങളിലാണല്ലോ 
അനുഭവപ്പെടുന്നത്‌. ജീവഭാവവും ശരീരഭാവവും എല്ലാം വന്നുചേരുന്നത്‌ 
ശക്തി സ്പന്ദനം നിമിത്തമാണ്‌. അതുകൊണ്ട്‌ സകലജനങ്ങളും മംഗളം 
നേരുന്നത്‌ ഈ ശക്തി സ്പന്ദനഘട്ടങ്ങള്‍ക്കാണ്‌. ്രഹ്മസ്വരുപത്തിന്‌ ആരും 
മംഗളം നേരേണ്ട കാര്യമില്ല. അത്‌ സദാ നിത്ൃനിര്‍മ്മുക് തമായി 
ആനന്ദഘനമായി നിശ്ചലമായി വിലസുകയാണ്‌. അതങ്ങനെ ഉള്ളതാണ്‌ 
ശക്തിസ്പന്ദനം വഴിയുളവാകുന്നജീവനും ശരിരങ്ങള്‍ക്കും ഒരു രക്ഷ. 
എപ്പോള്‍ വേണമെങ്കിലും സ്പന്ദനം നിറുത്തി അതുമായി ഏകീഭവിച്ച്‌ 
അമൃതത്വംകൈവരിക്കാമല്ലോ. നേരെമറിച്ച്‌ അങ്ങനെയൊരു സത്യമില്ല; 
എന്നും സ്പന്ദന്രപവാഹത്തില്‍പ്പെട്ട്‌ ജനിച്ചും ജീര്‍ണ്ണിച്ചും മരിച്ചും 


(ഖെഫവിദ്യാപഞ്ച/കം 767 


കഴിയണമെന്നുവന്നാല്‍ ജീവിതത്തിന്‌ എന്തൊരാശ്വാസമാണുള്ളത്‌. 
ശക്തിക്കും ജീവനും മംഗളം ഒന്നേയുള്ളു.സ്പന്ദനരുപത്തിലുള്ള കര്‍മ്മം 
അവസാനിപ്പിച്ച്‌ ശാശ്വതമായ ബോധസത്തയുമായി ഏകീഭവിക്കുക. 
വെള്ളത്തില്‍ നിന്നും കരയ്ക്കെടുത്തിട്ട മത്സ്യം തിരിച്ചു വെള്ളത്തില്‍ 
വീഴാന്‍ പിടയുന്നതുപോലെ സകല പ്രാണികളും സുഖത്തിനായി 
കൊതിക്കുന്നത്‌ അറിഞ്ഞോ അറിയാതെയോ ഈ ലക്ഷ്യം നേടാന്‍ 
വേണ്ടിയാണ്‌. “എല്ലാ ജനങ്ങളും എപ്പോഴും മംഗളം നേരുന്നതും ഈ 
ശക്തിക്കുവേണ്ടിത്തന്നെ” എന്ന ഭാഗം ഇക്കാര്യമാണ്‌ വ്യക്തമാകുന്നത്‌. 
ജീവന്‍െറയും ശക്തിസ്പന്ദനത്തിന്‍െറയും മംഗളം ഭിന്നഭാവം വെടിഞ്ഞ്‌ 
അഖണ്‍ഡബോധത്തില്‍ ഏകിഭവിക്കുകയാണ്‌. 


ശക്തിയുടെ പൂര്‍ണ്ണത 

ശക്തി ഇനി എത്രയൊക്കെ സ്പന്ദിച്ചുയര്‍ന്നാലും ശക്തനില്‍ നിന്നും 
വേര്‍പെടുന്നില്ലെന്നുള്ളതു നിശ്ചയമാണല്ലോ. ശക്തനില്‍ നിന്നും 
വേര്‍പെട്ടാല്‍ ശക്തി പിന്നെ കാണുകയില്ലെന്നു തീര്‍ച്ചയാണ്‌. ശക്തനു 
വേണമെങ്കില്‍ ശക്തിയെ തന്നില്‍ ലയിപ്പിച്ച്‌ ശക്തിയില്ലാത്തവനെപ്പോലെ 
നില്ക്കാന്‍ കഴിയും. ശക്തി സ്പന്ദിച്ചുയരുമ്പോള്‍ ശക്തന്‍െറ പൂര്‍ണ്ണ രൂപം 
മറയ്ക്കപ്പെടുന്നുകൊണ്ട്‌ ശക്തനും ശക്തിയും രണ്ടെന്ന പോലെ തോന്നലുള 
വാകാം. പക്ഷെ ശക്തനോ ശക്തിക്കോ ഒരിക്കലും പരസ്പരം വേര്‍പെടാന്‍ 
കഴിയുകയില്ലെന്നുള്ളതാണ്‌ വസ്തുത. സത്യം സാക്ഷാത്കരിച്ചാലേ 
ഇക്കാര്യം വ്യക്തമാവു. ഒരഖണ്ഡസത്തക്കുള്ളില്‍ ഉണ്ടായിമറയുന്ന ശക്തി 
ചലനങ്ങളും, ഉണ്ടായാലും നിലനിന്നാലും മറഞ്ഞാലും അഖണ്ഡം തന്നെ 
യായിരിക്കുമെന്ന്‌ പറയേണ്ടതില്ലല്ലോ. മഹത്തായ ഈ സത്യസ്ഥിതിയാണ്‌ 
ഉപനിഷത്ത്‌ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത്‌. 


പുര്‍ണ്ണമദഃ പുരണ്ണമിദം 

പുര്‍ണ്ണാത്‌ പുര്‍ണ്ണമുദച്യതേ 

പുര്‍ണ്ണസ്യ പുര്‍ണ്ണമാദായ 

പുര്‍ണ്ണമേവാവശിഷ്യതേ ബ്യഹ.9. 5-1-1 


അതുപൂര്‍ണ്ണം; ഇതു പൂര്‍ണ്ണം; പൂര്‍ണ്ണത്തില്‍ നിന്നും പൂര്‍ണ്ണം പൊന്തി 
വരുന്നു; പൂര്‍ണ്ണത്തിന്‍െറ പൂര്‍ണ്ണം സ്വീകരിച്ചുകൊണ്ട്‌ പൂര്‍ണ്ണം തന്നെ ബാക്കി 
നില്‍ക്കുന്നു. അഖണ്ഡബോധത്തിനന്‍െറ സാക്ഷാത്കാരത്തോടുകുടി മാത്രമേ 
ഈ അത്ഭുതദര്‍ശനത്തിന്‍െറ ആഴം കണ്ടെത്താന്‍ പററു. ഈ സാക്ഷാത്കൃത 
സത്യരഹസ്യം തന്നെയാണ്‌ ഗുരുദേവന്‍. 'പ്രതിപദാ പൂര്‍ണ്ണാ-ഓരോ ചുവട്ടടി 
യിലും ഇവള്‍ പൂര്‍ണ്ണയാണ്‌' എന്ന ഭാഗം കൊണ്ട്‌ പ്രഖ്യാപിച്ചിരിക്കുന്നത്‌. 


ശക്തനും ശക്തിയും ഒന്ന്‌ 
ശക്തനും ശക്തിയും രണ്ടാകാന്‍ പററില്ലെന്നു കണ്ടല്ലൊ..ഈ സാക്ഷാ 
ത്കാരത്തിലെത്തിയാല്‍ ബ്രഹ്മവും പ്രപഞ്ചവും, ബ്രഹ്മവും ജീവനും ഒന്നും 


768 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സമ്ഥുരീണധ്യാഖ്യാനം - ഭാഗം I 


ഭിന്നസത്തകളല്ലെന്നു തെളിയും. “തത്ത്വമസി - അതു നീ തന്നെ” എന്ന മഹാ 
വാക്യത്തെ അനുസ്മരിച്ചുകൊണ്ട്‌ ഗുരു ശിഷ്യനോടു പറയുകയാണ്‌. “സാ 
ത്വം ഹി - അവള്‍ നീ തന്നെയാണല്ലോ”. 


ജീവന്‍മുക്തി 


പരമമായ ഉപനിഷത്സത്യത്തെ ഗുരു ശിഷ്യനു വ്യക്തമായി ഉപദേശി 
ച്ചു. മനുഷ്യജീവിതത്തിന്‌ ഭൌതികമായി പല ലക്ഷ്യങ്ങളുണ്ടാവാം. പക്ഷേ 
അവയെല്ലാം താല്‍ക്കാലികങ്ങളാണ്‌. അതുകൊണ്ട്‌ താല്‍ക്കാലിക ലക്ഷ്യ 
ങ്ങള്‍ക്കു വേണ്ടി പ്രവര്‍ത്തിച്ചുകൊണ്ടിരിക്കേതന്നെ സ്ഥിരമായ ഒരു പരമല 
ക്ഷ്യത്തെ സദാ ഉന്നം വയ്ക്കേണ്ടതാണ്‌. സ്ഥിരമായ ആ പരമലക്ഷ്യമാണ്‌ 
സത്യസാക്ഷാത്കാരം. അദ്വയജ്ഞാനമാണ്‌ സത്യസ്വരൂപം. ഈ സത്യത്തെ 
ത്തന്നെയാണ്‌ ബ്രഹ്മമെന്നും, പരമാത്മാവെന്നും, ഭഗവാനെന്നും ഒക്കെ വിളി 
ക്കുന്നത്‌. ഈ ലോകത്ത്‌ വസ്തു ഒന്നേയുള്ളു, രണ്ടില്ല എന്നനുഭവിക്കുമ്പോ 
ഴാണ്‌ പൂര്‍ണ്ണമായ തത്ത്വാനുഭൂതി. ഉപനിഷത്തുകള്‍ പരമ തത്ത്വത്തെ രണ്ടു 
തരത്തില്‍ വിവരിക്കുന്നുണ്ട്‌. പരിമിതങ്ങളായ പ്രപഞ്ചദൃശ്യങ്ങളോടു കൂട്ടി 
ച്ചേര്‍ത്ത്‌ ആ സത്യത്തെ വിവരിക്കുന്നുണ്ട്‌. ഉപനിഷത്തുകളിലെ അത്തരം 
വിവരണവാക്യങ്ങള്‍ക്ക്‌ അവാന്തരവാക്യങ്ങള്‍ എന്നാണ്‌ പറയുന്നത്‌. സിദ്ധാ 
ന്തപരമായിമാത്രം സത്യത്തെ വിവരിക്കാന്‍ ശ്രമിക്കുന്ന വാക്യങ്ങളാണിവ. 
പാകത വന്ന ജിജ്ഞാസുവിന്‌ സത്യത്തിന്‍െറ പ്രതൃക്ഷാനുഭവം ഉളവാക്കി 
ക്കൊടുക്കാന്‍ ഉദ്ദേശിച്ചു കൊണ്ടുള്ള വിവരണവാക്യങ്ങളാണ്‌ രണ്ടാമത്‌. അവ 
യത്രേ മഹാവാക്യങ്ങള്‍. മഹാവാക്യങ്ങള്‍ നേരിട്ട്‌ ബ്രഹ്മതത്ത്വത്തെ ചുണ്ടു 
ന്നവയാണ്‌. മഹാവാക്യങ്ങള്‍ ലക്ഷ്യമാക്കുന്ന സാക്ഷാത്ക്കാരമാണ്‌ ജീവന്‍ 
മുക്തി. - ഇവിടെ ജീവിച്ചിരിക്കുമ്പോള്‍ തന്നെ സത്യത്തെക്കണ്ട്‌ സദാ സത്യ 
നിഷ്ഠനായി വര്‍ത്തിക്കുന്ന അവസ്ഥ. ഉപനിഷത്തുകളില്‍ മഹാവാക്യങ്ങള്‍ 
പലതുണ്ട്‌. അവയില്‍ പ്രധാനപ്പെട്ട ചില മഹാവാക്യങ്ങളെ ഒരുമിച്ചു ചേര്‍ 
ത്ത ഗുരു ശിഷ്യനു ജീവന്‍മുക്തിപദം ഉപദേശിക്കുന്നതാണ്‌ ്രഹ്മവിദ്യാപ 
ഞ്ചകത്തിലെ അഞ്ചാമത്തെ പദ്യം. ജീവന്മുക്തി പദം സാക്ഷാത്ക്കരിച്ച്‌ സ 
ദാ സത്യനിഷ്ഠനായി വര്‍ത്തിച്ചുകൊണ്ടാണ്‌ ഗുരുദേവന്‍ ലോകകാര്യങ്ങളി 
ലേര്‍പ്പെട്ടതെന്ന്‌ ഈ പദ്യം വിളിച്ചറിയിക്കുന്നു. ശ്രീനാരായണഗുരു ആരായി 
രുന്നുവെന്നും അവനവന്‍ ആരായിത്തീരണമെന്നും അറിയാന്‍ കൊതിക്കു 
ന്നവര്‍ ഗുരുദേവന്‍ രചിച്ചിട്ടുള്ള ഇത്തരം പദ്യങ്ങള്‍ ജീവിതത്തില്‍ നിരന്തരം 
മനനംചെയ്തു ധരിക്കാന്‍ ശ്രമിക്കേണ്ടതാണ്‌. സത്യാനുഭൂതിയുടെ മാധുര്യം 
ഇടതിങ്ങുന്നതാണിത്‌. 


5 പ്രജ്ഞാനം ത്വഹമസ്മി തത്ത്വമസി തദ്‌- 
ബ്രഹ്മായമാത്മേതി സം - 
ഗായന്‍ വിപ്രചര പ്രശാന്തമനസാ 
ത്വം ബ്രഹ്മബോധോദയാത്‌ 
പ്രാരബ്ധം ക്വനു സഞ്ചിതം തവ കിമാ - 
ഗാമി ക്വ കര്‍മ്മാപ്യസത്‌ 


ബ്വഹ്മവിദ്യാപഞ്ചകം 769 


ത്വയയധ്യസ്തമതോ/ഖിലം ത്വമസി സ - 
ചചിന്മാത്രമേകം വിഭു 3 
ത്വം - നീ; ബ്രഹ്മബോധോദയാത്‌ - ബ്രഹ്മസാക്ഷാത്കാരം നേടി; 
പ്രജ്ഞാനം ത്വഹമസ്മി - ഞാന്‍ പ്രജ്ഞാനം തന്നെയാണ്‌; തത്ത്വമസി - 
അതു നീ തന്നെയാണ്‌; അയം ആത്മാ തദ്ബ്രഹ്മ - ഈ ആത്മാവ്‌ ആ ബ്രഹ്മം 
തന്നെയാണ്‌; ഇതി - ഇപ്രകാരം; സംഗായന്‍ - സദാ ഗാനം ചെയ്തുകൊണ്ട്‌; 
പ്രശാന്തമനസാ - ഭേദചിന്തകളെല്ലാമടങ്ങി പ്രശാന്തമായ അന്തഃകരണത്തോടു 
കൂടി; വിപ്രചര - വിശിഷ്ടാനുഭവത്തോടുകൂടി സഞ്ചരിക്കു; തവ പ്രാരബ്ധം 
ക്വനു-നിനക്കു പ്രാരാബ്ധം എവിടെ?; സഞ്ചിതം കിം - സഞ്ചിതകര്‍മ്മമെന്ത്‌?; 
ആഗാമി ക്വ - ആഗാമികര്‍മ്മം എവിടെ?; കര്‍മ്മാപ്യസത്‌ - കര്‍മ്മം പോലും 
ഇല്ലാത്തതാണ്‌ ; അഖിലം - എല്ലാം; ത്വയി അധ്യസ്തം - നിന്നില്‍ വെറുതെ 
ആരോപിക്കപ്പെട്ടിരിക്കുന്നവയാണ്‌; അതഃ - അതുകൊണ്ട്‌ ; ത്വം സച്ചിന്മാത്രം 
- നീ ബോധഘനമായ ഉണ്മമാത്രമാണ്‌; ഏകം - രണ്ടില്ലാത്ത അദ്വയസത്യ 
മാണ്‌; വിഭുഃ - സൃഷ്ടിസ്ഥിതി പ്രളയങ്ങള്‍ക്ക്‌ ഏകാശ്രയമായ ഈശ്വരന്‍; 
അസി - ആകുന്നു. 
അല്ലയോ ശിഷ്യ, നീ ബ്രഹ്മത്തെ പ്രത്യക്ഷമായി സാക്ഷാത്ക്കരിക്കു. 
എന്നിട്ട്‌ “ഞാന്‍ പ്രജ്ഞാനമാണ്‌ എന്നറിയു”. “നീ ബ്രഹ്മമാണ്‌” എന്നറിയൂ. 
“ഈ ആത്മാവ്‌ ആ ബ്രഹ്മമാണ്‌ എന്നും ബോധിക്കു. ഈ അത്ഭുതകരമായ 
സാക്ഷാത്കാരാനുഭവം നിരന്തരം ഹൃദയതലത്തില്‍ ഗാനം ചെയ്തു കൊണ്ട്‌ 
ഭേദചിന്തകളും രാഗദ്വേഷങ്ങളും അടങ്ങി പ്രശാന്താന്തഃകരണനായി 
ജീവിതയാത്ര തുടരു. ഇത്രയുമായാല്‍ പ്രാരബ്ദകര്‍മ്മമൊന്നും നിന്നെ 
ബാധിക്കുന്നതല്ല. സഞ്ചിതകര്‍മ്മം പാടെ ഭസ്മമായിത്തീരുന്നതാണ്‌. 
ഭാവിയിലുണ്ടാകാവുന്ന ആഗാമികര്‍മ്മം അടുക്കുകപോലുമില്ല. അല്ലയോ 
ശിഷ്യാ, കര്‍മ്മം തന്നെ ഇല്ലാത്തതാണ്‌. ഈ കര്‍മ്മമെല്ലാം നിന്നിലില്ലാതി 
രിക്കെ വെറുതെ ഉണ്ടെന്നാരോപിക്കപ്പെട്ടരിക്കുകയാണ്‌. അതുകൊണ്ട്‌ നീ 
കേവലം ബോധഘനമായ ഉണ്മമാത്രമാണെന്നറിയൂ. നീ രണ്ടില്ലാത്ത 
അദ്വയവസ്തു വാണ്‌. നീ തന്നെയാണ്‌ സൃഷ്ടിസ്ഥിതി പ്രളയങ്ങള്‍ക്കെല്ലാം 
ഏകാശ്രയമായ ഈശ്വരന്‍. 


ബ്രഹ്മസാക്ഷാത്കാരം 


സിദ്ധാന്തപരമായി നോക്കുമ്പോള്‍ ബ്രഹ്മസാക്ഷാത്കാരം അത്യന്തം 
ലളിതമാണ്‌. വസ്തു ഒന്നേയുള്ളു രണ്ടില്ല എന്ന അനുഭവജ്ഞാനമാണ്‌ 
സാക്ഷാത്കാരം. അറിവിന്‍െറ അപൂര്‍ണ്ണതകൊണ്ടാണ്‌ ഏക വസ്തുവിനെ 
ഇന്ന്‌ പലരുപത്തില്‍ കണ്ടു കൊണ്ടിരിക്കുന്നത്‌. ഒരേ ചന്ദ്രനെ അതിനോടുള്ള 
അകല്‍ച്ചയോ അടുപ്പമോ അനുസരിച്ച്‌ പല പല രൂപങ്ങളില്‍ കാണാന്‍ 
കഴിയുന്നുണ്ടല്ലോ. പക്ഷെ ചന്ദന്‍ ഒന്നല്ലേയുള്ളു. അതുപോലെ 
ലോകത്തെക്കുറിച്ചുള്ള അറിവു പൂര്‍ണ്ണമാകുമ്പോള്‍ വസ്തു ഒന്നേ 
ഉണ്ടായിരിക്കുകയുള്ളു. ഈ സാക്ഷാത്കാരം നേടാനുള്ള ഉപായമെന്താണ്‌? 
ആദ്യമായി അവനവന്‍െറ തന്നെ വസ്തുസ്വരൂപം എന്താണ്‌ എന്ന്‌ 
കണ്ടുപിടിക്കാന്‍ ശ്രമിക്കണം. രണ്ടാം പദ്യത്തില്‍ വിവരിച്ചതുപോലുള്ള ഈ 


74-2003 49 


770 ശ്രീനാരായണ ഗുരുദേവക്ൃതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





വിശകലനപ്രകിയ പൂര്‍ത്തിയാകുമ്പോള്‍ അവനവന്‍െറ സ്വരുപമെന്തെന്ന്‌ 
്രത്യക്ഷാനുഭവത്തില്‍ വെളിപ്പെടും സസ്വരൂപം വെളിപ്പെട്ടു കിട്ടുന്നത്‌ 
തന്നെയാണ്‌ ബ്രഹ്മബോധത്തിന്‍െറ ഉദയം. പുറമേ അന്വേഷിച്ചതുകൊണ്ടു 
ഫലമില്ലെന്നും അന്തര്‍മുഖമായി അവനവന്‍െറ ഉള്ളില്‍തന്നെയാണ്‌ ആദ്യം 
സത്യത്തെ അന്വേഷിച്ചു കണ്ടെത്തേണ്ടതെന്നും ഇതു സൂചിപ്പിക്കുന്നു. 
ര്രഹ്മബോധോദയം നേടു എന്നു ഗുരു ശിഷ്യനെ ഉപദേശിക്കുന്നത്‌ 
സ്വസ്വരൂപം കണ്ടറിയൂ എന്ന അര്‍ത്ഥത്തില്‍തന്നെയാണ്‌. ഈ ബ്രഹ്മബോധം 
ഉദയം ചെയ്താല്‍ അതു പിന്നെ ക്രമമായി എങ്ങനെ വളരുമെന്ന്‌ 
കാട്ടിത്തരുന്ന വിധത്തിലാണ്‌ പദ്യത്തില്‍ ഗുരുദേവന്‍ മഹാവാക്യങ്ങളെ അടു 
ക്കിയിരിക്കുന്നത്‌. 


പ്രജ്ഞാനം ബ്രഹ്മ; അഹം ബ്രഹ്മാസ്മി 


ശിഷ്യന്‌ ബ്രഹ്മസ്വരൂപം നേരിട്ടു വെളിപ്പെടുത്തിക്കൊടുക്കാനുളളവ 
യാണ്‌ മഹാവാക്യങ്ങള്‍. പ്രജ്ഞാനം ബ്രഹ്മ എന്നത്‌ ഐതരേയോപനിഷ 
ത്തിലെ മഹാവാക്യമാണ്‌. ജഗ്വേദോപനിഷത്താണ്‌ ഐതരേയം. യജൂര്‍വേ 
ദോപനിഷത്താണ്‌ ബൃഹദാരണ്യകം. അതിലെ മഹാവാക്യമാണ്‌ അഹം 
ബ്വഹ്മാസ്മി എന്നത്‌. ്രജ്ഞാനമാണ്‌ ബ്രഹ്മം, ഞാന്‍ ബ്രഹ്മമാകുന്നു എന്ന 
ണ്‌ ക്രമമായി ഈ മഹാവാക്യങ്ങളുടെ അര്‍ത്ഥം. ഈ രണ്ടും മഹാവാക്യ 
ങ്ങളുടേയും സാരം സംഗ്രഹിച്ചു കൊണ്ടാണ്‌ പദ്യത്തില്‍ “പ്രജ്ഞാനം ത്വ 
ഹമസ്മി” എന്ന വാക്യം പ്രയോഗിച്ചിരിക്കുന്നത്‌. “ഞാന്‍ പ്രജ്ഞാനം 
തന്നെയാണ്‌” എന്നത്രേ വാകൃത്തിന്നര്‍ത്ഥം. സ്വരൂപാന്വേഷണം നടത്തുന്ന 
ഒരു സത്യജിജ്ഞാസുവിന്‌ അന്തിമമായി തെളിയുന്ന സ്വരൂപബോധമാണിത്‌. 
കാണുക, കേള്‍ക്കുക, മണക്കുക, സ്പര്‍ശിക്കുക, രസം അനുഭവിക്കുക, വികാ 
രപ്പെടുക എന്നീ കര്‍മ്മചലനങ്ങളാണ്‌ ജീവിതം. മേല്‍പറഞ്ഞ ക്രിയകളോ 
രോന്നും ഓരോ ഇന്ദ്രിയങ്ങളുടെ പ്രത്യേകതകളാണ്‌. ഒരിന്ദ്രിയത്തിന്‌ മറ്റൊ 
രിന്ദ്രിയത്തിന്റെ അനുഭവമില്ലെന്നുള്ളതും വ്യക്തമാണല്ലൊ. എങ്കിലും എല്ലാ 
ക്രിയകളും ചെയ്യുന്നത്‌ ഒരാള്‍ തന്നെയാണെന്നാണ്‌ സകലരുടെയും അനുഭ 
വം അപ്പോള്‍ ഇന്ദ്രിയങ്ങളില്‍നിന്ന്‌ ഭിന്നമായ ഒരു ബോധസത്ത മാറിമാറി 
ഇന്ദ്രിയങ്ങളാകുന്ന ഉപകരണങ്ങളെ ആശ്രയിക്കുമ്പോഴാണ്‌ വിവിധ ക്രിയകള്‍ 
രൂപംകൊള്ളുന്നത്‌. ഇങ്ങനെ സ്വതന്ത്രമായിനിന്ന്‌ ഇന്ദ്രിയങ്ങളെ ചലിപ്പിക്കുന്ന 
ബോധവസ്തു തന്നെയാണ്‌ പ്രജ്ഞാനം. വ്യക്തിശരീരങ്ങളെ ചലിപ്പിക്കുന്ന 
അതേ ബോധവസ്തുതതന്നെയാണ്‌ പ്രപഞ്ചശരീരത്തെ ആകെ ചലിപ്പിക്കു 
ന്നത്‌. അങ്ങനെ വ്യക്തിഗതമായ ബോധവസ്തുവും പ്രപഞ്ചഗതമായ ബോധ 
വസ്തുവും ഒന്നെന്നു കാണിക്കാനാണ്‌ ഉപനിഷത്ത്‌ പ്രജ്ഞാനം (ബഛ്മ എന്നു 
പറഞ്ഞിരിക്കുന്നത്‌. മനുഷ്യശരീരം സത്യാന്വേഷണത്തിനുവേണ്ടി തന്നിട്ടു 
ള്ളതാണ്‌. ഇങ്ങനെ ഒരു ശരീരം നിര്‍മ്മിച്ചുതന്നിട്ട്‌ പരിപൂര്‍ണ്ണനായ പരമാ 
ത്മാവുതന്നെ ആ ശരീരത്തിനുള്ളില്‍ കടന്നുനിന്നുകൊണ്ട്‌ ബുദ്ധിക്കു പ്രകാ 
ശമരുളി, സാക്ഷിയായി നിന്നു ബുദ്ധിയെ പ്രകാശിപ്പിച്ചുകൊണ്ട്‌ സകല വ്യക്തി 
കളിലും സദാ സ്ഫുരിക്കുന്ന ഞാന്‍ എന്ന ബോധം ആ പരമാത്മാവിന്റെ 


ബ്ചഹ്മവിദ്യാപഞ്ചകം 711 


സ്വരൂപം തന്നെയാണ്‌. ഇന്ദ്രിയ മനോബുദ്ധികളുടെ മാലിന്യങ്ങളുമായി 
ചേര്‍ന്നിരിക്കുമ്പോള്‍ അത്‌ അഹങ്കാരമെന്നറിയപ്പെടുന്നു. മാലിന്യങ്ങളകന്നാല്‍ 
ബ്രഹ്മമ്വരൂപമായിത്തീരുന്നു. (പജ്ഞ്ഞാനം ത്വഹമസ്മി എന്ന വാകൃത്തിലെ 
പ്രജ്ഞാനശബ്ദം ബ്രഹ്മപര്യായമാണ്‌. അസ്മി എന്ന ശബ്ദം അഹങ്കാര 
മായിത്തോന്നുന്ന ഇപ്പോഴത്തെ ഞാന്‍ മാലിന്യങ്ങളകന്ന്‌ പ്രജ്ഞാനസ്വരുപ 
മായ ബ്രഹ്മമായി പ്രകാശിക്കുമ്പോഴുണ്ടാകുന്ന ജീവാത്മപരത്മാക്കളുടെ 
ഐക്യത്തെ വ്യക്തമാക്കുന്നു. ഞാന്‍ ്രജ്ഞാനസ്വരൂപമായ ബ്രഹ്മമാകുന്നു. 
എന്നാണ്‌ വ്യക്യാര്‍ത്ഥം. 


തത്‌ ത്വം അസി 


ഛാന്ദോഗ്യേപനിഷത്തിലെ മഹാവാക്യമാണ്‌ തത്ത്വമസി. സാമവേദോ 
പനിഷത്താണ്‌ ഛാന്ദോഗ്യം. ഉപനിഷത്തിലെ ആറാമദ്ധ്യായത്തില്‍ പിതാവായ 
ഉദ്ദാലകന്‍ മകനായ ശ്വേതകേതുവിന്‌ പല പ്രാവശ്യം ആവര്‍ത്തിച്ചുപദേ 
ശിക്കുന്ന മഹാവാക്യമാണിത്‌. അത്‌ നീ തന്നെ എന്നാണ്‌ വാക്യാര്‍ത്ഥം. 
സൃഷ്ടിക്കുമുന്‍പ്‌ ഏകവും അദ്വിതീയവുമായ ഉണ്‍മമാത്രമേ ഉണ്ടായിരുന്നു 
ള്ളൂ. പ്രപഞ്ചമായി കാണപ്പെടുന്ന നാമരൂപങ്ങള്‍ ഒന്നുംതന്നെ അപ്പോള്‍ 
ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും അതായതു സൃഷ്ടിക്കുശേഷവും ആ സത്ത നാമ 
രൂപരഹിതമായി അദ്വിതീയമായിത്തന്നെ സ്ഥിതിചെയ്യുന്നു. മഹാവാകൃത്തിലെ 
തത്‌ എന്ന പദം നിര്‍വ്വികാരമായ പരമാത്മസത്തയെ കുറിക്കുന്നു. വ്യക്തി 
സ്വരൂപത്തില്‍ ദേഹേന്ദ്രിയങ്ങള്‍ക്കപ്പുറത്ത്‌ സദാപ്രകാശിക്കുന്ന ബോധവ 
സ്തുവിനെയാണ്‌ ത്വം എന്ന പദം കൊണ്ടര്‍ത്ഥമാക്കുന്നത്‌. പ്രപഞ്ചസൃഷ്ടി 
ക്കുമുന്‍പുണ്ടായിരുന്ന സത്തയും വ്യക്തിശരീരത്തില്‍ പ്രകാശിച്ചുകൊണ്ടി 
രിക്കുന്ന ബോധവസ്തുവും ഒന്നുതന്നെയെന്നാണ്‌ അസ്‌ എന്ന പദം വ്യക്ത 
മാക്കുന്നത്‌. അപ്പോള്‍ അസ്സി എന്ന പദം ജീവാത്മപരമാത്തെക്യത്തെ പ്രതി 
പാദിക്കുന്നു. ശ്ലോകത്തില്‍ ഞാന്‍ പ്രജ്ഞാനസ്വരൂപമായ ബ്രഹ്മമാണ്‌ എന്ന 
വാകൃത്തിനുശേഷം അതുതന്നെ നീയും എന്ന വാക്യം (കമപ്പെടുത്തിയിരി 
ക്കുന്നത്‌ അര്‍ത്ഥവത്താണ്‌. ന? എന്നത്‌ തനിക്കെതിരെ നില്‍ക്കുന്ന മനുഷ്യ 
വ്യക്തിയാണ്‌. ഞാനീ (ബ്മമാണ്‌. എന്ന സാക്ഷാത്കാരം നേടിയ ആളിന്റെ 
അനുഭവം ഈ ക്രമത്തിലാണ്‌ വികസിക്കുന്നത്‌. തന്റെ ബ്രഹ്മഭാവം തന്നെ 
പ്പോലെയുള്ള എല്ലാ മനുഷ്യരൂപങ്ങളിലും തുല്യമാണെന്നയാള്‍ കണ്ടെത്തു 
ന്നു. സ്പന്ദിക്കുന്ന എല്ലാ ആത്മാക്കളും ആ ബ്രഹ്മം തന്നെ എന്ന അനുഭവ 
ജ്ഞാനമാണ്‌ അടുത്തപടി. അടുത്ത വാക്യം അതാണു വെളിപ്പെടുത്തുന്നത്‌. 


അയം ആത്മാ ബ്രഹ്മ 

അഥര്‍വ്വ വേദോപനിഷത്താണ്‌ മാണ്ഡൂക്യം. മാണ്ഡുൂക്യത്തിലെ മഹാ 
വാക്യമാണ്‌. അയം ആത്മാബ്രഹ്മ എന്നത്‌ ഈ ആത്മാവ്‌ ബഹ്മമാണ്‌. 
എന്നത്രേ വാക്യാര്‍ത്ഥം. അഹങ്കാരം മുതല്‍ ദേഹം വരെയുള്ള പ്രതിഭാസ 
ങ്ങളില്‍ കടന്നുനിന്നുകൊണ്ട്‌ അവയെ ചലിപ്പിക്കുന്ന ബോധാംശത്തെയാണ്‌ 
അയം ആത്മാ എന്നുപറഞ്ഞിരിക്കുന്നത്‌. ഈ ആത്മാവ്‌ എന്നുള്ളതുകൊണ്ട്‌ 


772 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


സ്വയം പ്രകാശിച്ചു സദാ അനുഭവസ്വരുപമായി വര്‍ത്തിക്കുന്നതാണാത്മാ 
വെന്നും സൂചിപ്പിക്കുന്നു. ്രഹ്മസത്തതന്നെയാണ്‌ സകല ജീവികളിലും 
സ്വയം പ്രകാശിക്കുന്ന ആത്മരൂപത്തില്‍ വിളങ്ങുന്നതെന്നുള്ള ജീവാത്മപര 
മാത്തൈക്യബോധം തന്നെയാണ്‌ ഈ മഹാവാക്യത്തിന്റേയും സാരം. അന്വേ 
ഷകന്‍ സ്വസ്വരുപമെന്തെന്ന്‌ വേര്‍തിരിച്ചു പൂര്‍ണ്ണമായി അറിയുമ്പോള്‍ പ്രപ 
ഞ്ചസത്യവും മുഴുവന്‍ അറിയപ്പെടുമെന്ന്‌ ഈ മഹാവാക്യങ്ങള്‍ സ്പഷ്ടമാ 
ക്കിയിരിക്കുന്നു. 


ബ്രഹ്മനിഷ്ഠന്റെ ലോകവ്യവഹാരം 


ഞാന്‍ പ്രജ്ഞാനസ്വരുപമായ ബ്രഹ്മമാണ്‌, നീ ബ്രഹ്മമാണ്‌, ഇക്കാണുന്ന 
സകല ജീവാത്മാക്കളും ബ്രഹ്മമാണ്‌ ഈ അനുഭവമത്രേ ബ്രഹ്മസാക്ഷാ 
ത്കാരത്തിന്റെ പൂര്‍ണ്ണത. സര്‍വ്വം ഖല്ഥിദം (ബ്വഹ്മ എന്നത്രേ ഉപനിഷത്തു 
ഈ സാക്ഷാത്കാരാനുഭവത്തെ വിവരിക്കുന്നത്‌. ഇക്കാണുന്നതൊക്കെ ബ്രഹ്മം 
തന്നെ എന്നത്രെ വാക്യത്തിന്നര്‍ത്ഥം. ഈ സാക്ഷാത്കാരം നേടിയ ആളിന്റെ 
ജീവിതവ്യവഹാരം എങ്ങനെയിരിക്കും ജീവന്മുക്തനായ ബ്രഹ്മനിഷ്ഠന്‍ നേടേ 
ണ്ടതു നേടിക്കഴിഞ്ഞയാളാണ്‌. അദ്ദേഹത്തിനിനി ഒരിടത്തും ഒന്നും നേടാ 
നില്ല. ഒന്നും നേടാനില്ലാത്തയാള്‍ക്ക്‌ ഒന്നും ചെയ്യാനുമുണ്ടാവില്ലെന്നു 
തീര്‍ച്ചയല്ലേ? താന്‍ ദേഹമല്ലെന്നു “ജീവന്മുക്തന്‍” സ്പഷ്ടമായനുഭവിക്കുന്നു. 
എങ്കിലും ദേഹം കര്‍മ്മോപകരണമാണല്ലോ. അതുകൊണ്ട്‌ അതു ജീര്‍ണ്ണി 
ച്ചുവീണുപോകുന്നതുവരെ ലോകനന്മയെ മാത്രം ലാക്കാക്കി അതിന്റെ സ്വ 
ഭാവമായ കര്‍മ്മം നടന്നോട്ടെയെന്നു ജീവന്മുക്തന്‍ കരുതുന്നു. ഇതാണ്‌ 
ജീവന്മുക്തന്റെ ലോകസംഗ്രഹം. ഈ ലോകസംഗ്രഹപ്രവര്‍ത്തനങ്ങളില്‍ അദ്ദേ 
ഹത്തിനു സ്വാര്‍ത്ഥതയുടെ കണികപോലുമില്ല. കര്‍മ്മഫലത്തില്‍ അദ്ദേഹം 
ഒരിക്കലും സക്തനാകുന്നില്ല. ശ്രതുമിര്രഭേദമോലാഭനഷ്ടചിന്തയോ മാനാ 
പമാന വിചാരമോ അദ്ദേഹത്തിനുണ്ടാകുന്നില്ല. ചുരുക്കത്തില്‍ ഞാന്‍ കര്‍മ്മം 
ചെയ്യുന്നു എന്നുള്ള കര്‍ത്തൃത്വഭാവം തന്നെ അദ്ദേഹത്തെ സ്പര്‍ശിക്കുന്നി 
ല്ല. എന്തും ക്ഷമിക്കാനും എന്തും സഹിക്കാനും അദ്ദേഹത്തിനുകഴിയും. 
സ്നേഹവും കാരുണ്യവും മാത്രമേ മറ്റുള്ളവര്‍ക്കു നല്‍കാന്‍ അദ്ദേഹത്തിന്റെ 
പക്കലുണ്ടായിരിക്കയുള്ളൂ. മറ്റേതോരു സംസാരിയേക്കാളും രാപ്പകല്‍ കര്‍മ്മ 
ത്തില്‍ മുഴുകിയിരിക്കുന്നതായിത്തോന്നിയാലും ഇക്കാണുന്നതൊക്കെ 
ബ്രഹസ്വരൂപമാണെന്നുള്ള അനുഭവാനന്ദം ഒരിക്കലും അദ്ദേഹത്തില്‍ നിന്നും 
അകന്നുപോകുന്നില്ല. ്രപഞ്ചോപശമരുൂപത്തിലുള്ള പ്രഹ്മാനുഭവംകൊണ്ട്‌ 
ജീവന്മുക്തന്റെ അന്തരംഗം സദാ പ്രശാന്തമധുരമായി വര്‍ത്തിക്കുന്നു. അവിടെ 
കാമക്രോധങ്ങള്‍ക്കൊ ലോഭമോഹങ്ങള്‍ക്കോ ഒന്നും യാതൊരുസ്ഥാനവും 
ഉണ്ടായിരിക്കുന്നില്ല. അനന്തമായ ആനന്ദവും ശാന്തിയും അനുഭവിച്ച്‌ “ഞാന്‍ 
ധന്യനാണ്‌, ഞാന്‍ ധന്യനാണെന്നിങ്ങനെ ഓരോ നിമിഷവും ജീവിതസാ 
ഫല്യം ആസ്വദിച്ചു ലോകത്തിനുവേണ്ടിമാത്രം ദേഹത്തെ പ്രവര്‍ത്തിപ്പിക്കുന്ന 
ആളാണ്‌ ജീവന്മുക്തന്‍. ശ്രീനാരായണഗുരുദേവന്‍ ജീവന്മുക്തി നേടി ഈ 
മട്ടില്‍ ലോകസംഗ്രഹം ചെയ്ത ബ്രഹ്മനിഷ്ഠനാണെന്നറിഞ്ഞില്ലെങ്കില്‍ അദ്ദേ 


(ബ/ഹ്മവിദ്യാപമ്മെകം 773 


ഹത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ്‌ എത്രയോ താണുപോകുന്നതാണ്‌. സ്വാ 
നുഭവത്തില്‍ ഉറപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ സത്യസ്ഥിതിയും കര്‍മ്മരഹസ്യ 
വുമാണ്‌ ഗുരുശിഷ്യസംവാദരൂപത്തില്‍ ഇങ്ങനെ ഉപദേശിച്ചിരിക്കുന്നത്‌:- 
“സംഗായന്‍ പ്രശാന്തമനസാ വിപ്രചര' “സര്‍വം ്രഹ്മമയം” എന്ന്‌ ഹൃദയത 
ലത്തില്‍ ഗാനം ചെയ്തുകൊണ്ട്‌ ഈ ദേഹത്തെ ലോകനന്മയ്ക്കായി 
പ്രവര്‍ത്തിപ്പിക്കു. 


കര്‍മ്മവും പ്രഹ്മവും 


ബ്രഹ്മസ്വരൂപം നിര്‍വ്വികാരവും നിശ്വലവും ബോധഘനവുമാണെന്നു 
നാം കണ്ടല്ലോ. അതില്‍ ഉണ്ടാകുന്ന ശക്തിസ്പന്ദനമാണ്‌ കര്‍മ്മം. ശക്തി 
സ്പന്ദനം ആരംഭിക്കുന്നതോടെ “ഞാന്‍, ഞാന്‍” എന്ന രൂപത്തില്‍ ബോധാം 
ശവും പ്രതിഫലിക്കുന്നു. ഈ ബോധാംശം ശക്തിസ്പന്ദനവുമായി താദാ 
ത്മ്യപ്പെട്ട്‌ ഞാനാണ്‌ കര്‍മ്മം ചെയ്യുന്നത്‌ എന്ന്‌ ശ്രമിക്കുന്നു. വെള്ളത്തില്‍ 
സൂര്യന്‍ പ്രതിബിംബിക്കുമ്പോള്‍ വെള്ളത്തിനുണ്ടാകുന്ന ചലനം സൂര്യ 
തിബിംബത്തിനും ഉണ്ടാകുന്നതായി തോന്നുന്നതുപോലെ. വെള്ളം ചലിച്ച്‌ 
പ്രതിബിംബം ചലിക്കുന്നതായി തോന്നിയാലും സാക്ഷാത്‌ സൂര്യന്‌ യാതൊരു 
ചലനവും ഉണ്ടാകുന്നില്ലെന്നുള്ളതാണ്‌ സത്യം. അങ്ങനെ ശക്തിസ്പന്ദന 
ത്തില്‍പെട്ടു ചലിക്കുന്ന ബോധാംശം വെറുതെ സ്വയം കര്‍മ്മത്തിന്റെ കര്‍ത്തൃ 
ഭാവം ഏറ്റെടുക്കുകയാണ്‌ ചെയ്യുന്നത്‌. കര്‍ത്തൃഭാവം ഏറെറടുത്തിട്ട്‌ 
ശക്തിസ്പന്ദനം ഉണ്ടാക്കിതീര്‍ക്കുന്ന കാരണസൂക്ഷ്മസ്ഥുല ശരീരങ്ങള്‍ 
തന്റേതാണെന്നു ശ്രമിക്കുന്നു അതോടെ കര്‍മ്മനിര്‍മ്മിതങ്ങളായ ആ ജഡോ 
പാധികളെ ആശ്രയിച്ച്‌ സുഖിക്കാനും ദുഃഖിക്കാനും തുടങ്ങുന്നു. ഉപാധികളെ 
സ്വീകരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നതിനനുസരിച്ച്‌ ജനനമരണശ്ര 
മവും സംഭവിക്കുന്നു. ബോധസ്വരുപമായ ആത്മാവിനു ദേഹങ്ങളെന്ന ജഡോ 
പാധികളെ ഉണ്ടാക്കിക്കൊടുക്കുന്ന കര്‍മ്മങ്ങളെ നമുക്ക്‌ മൂന്നായി തിരിക്കാം. 
അവയത്രേ പ്രാരബ്ധകര്‍മ്മം, സഞ്ചിതകര്‍മ്മം, ആഗാമികര്‍മ്മം എന്നിവ. 
ഓരോ കര്‍മ്മം ചെയ്യുമ്പോഴും അതിന്റെ ഫലാനുഭവം രാഗമായോ ദ്വേഷ 
മായോ അന്തഃകരണത്തില്‍ അടിയുന്നു. ഒരാള്‍ മദ്യം സേവിക്കുന്നുവെന്നു 
കരുതുക. ആദ്യം മദ്യം സേവിക്കുമ്പോള്‍തന്നെ അയാള്‍ക്ക്‌ ഭാവിയിലും 
എനിക്കിതു വേണമെന്നോ വേണ്ടെന്നോ അന്തഃകരണത്തില്‍ ഉറപ്പിക്കാം. 
വേണമെന്നോ വേണ്ടെന്നോ ഉള്ള സ്വീകാരമോ നിഷേധമോ അയാളുടെ ഇച്ഛാ 
ശക്തിയെ ആശ്രയിച്ചാണിരിക്കുന്നത്‌. ഇച്ഛാശക്തിയെ നിയന്ത്രിക്കുന്നത്‌ വിവേ 
കമാണ്‌. കര്‍മ്മ്തില്‍കൂടി ഏതു പദാര്‍ത്ഥവുമായി ബന്ധപ്പെടുമ്പോഴും ഈ 
സ്വീകാരനിഷേധങ്ങള്‍ അന്തഃകരണത്തില്‍ സ്ഥലം പിടിക്കാനിടവരുന്നു. സ്വീ 
കാരത്തിനാണിടമരുളിയതെങ്കില്‍ ആ പദാര്‍ത്ഥവുമായുള്ള ബന്ധം ആവര്‍ത്തി 
ക്കുതോറും അതുവേണം വേണമെന്നുള്ള താത്പര്യം ഉറച്ചുറച്ചു വരും. ഒടു 
വില്‍ ആ പദാര്‍ത്ഥം കൂടാതെ തനിക്കു ജീവിതമേ സാദ്ധ്യമല്ലെന്നും വന്നു 
ചേരും. നിഷേധമാണാവര്‍ത്തിക്കുന്നതെങ്കില്‍ അതുമായുള്ള ബന്ധം കടുത്ത 
വിദ്വേഷത്തിനും വെറുപ്പിനും ഇടനല്‍കും. ഓരോ മനുഷ്യനും ജീവിതത്തില്‍ 


774 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





നിമിഷംതോറും നിരവധി പദാര്‍ത്ഥങ്ങളെക്കുറിച്ച്‌ അന്തഃകരണമെന്നറിയപ്പെ 
ടുന്ന സൂക്ഷ്മശരീരത്തില്‍ ഇപ്രകാരമുള്ള രാഗവും ദ്വേഷവും സഞ്ചയിച്ചുവ 
യ്ക്കുക്യാണ്‌. സന്ദര്‍ഭം കിട്ടുമ്പോഴൊക്കെ അവ പൊന്തിവരികയും ചെയ്യും. 
ചിലര്‍ക്ക്‌ ജനനാല്‍തന്നെ ചിലതിനോട്‌ പ്രത്യേക മമതയും മറ്റു ചിലതിനോട്‌ 
പ്രത്യേകവിദ്വേഷവും കാണുന്നത്‌ പൂര്‍വ്വജന്മാര്‍ജ്ജിതമായ ഈ വാസനയുടെ 
ഫലമാണ്‌. ജന്തുശരീരങ്ങള്‍ക്ക്‌ ജനനാല്‍ അതാതിന്റേതായ പ്രത്യേക കഴി 
വുകള്‍ കാണുന്നതും ഈ സഞ്ചിതവാസനയുടെ ഫലമായാണ്‌. ജന്മജന്മാ 
ന്തരങ്ങളായി ഇങ്ങനെ സൂക്ഷ്മശരീരത്തില്‍ അടിഞ്ഞുകൂടി ഒളിഞ്ഞു കിട 
ക്കുന്ന വാസനാസമൂഹത്തെയാണ്‌ ശാസ്ത്രം സഞ്ചിതകര്‍മ്മമെന്നു വിളിക്കു 
ന്നത്‌. ഈ സഞ്ചിത കര്‍മ്മം തുടരെത്തുടരെ ജന്മങ്ങള്‍ക്കു രുപം നല്‍കിക്കൊ 
ണ്ടേയിരിക്കും. ഓരോ ജന്മം പുതുതായുണ്ടാകുമ്പോഴും അന്തഃംകരണതല 
ത്തില്‍ പുതിയപുതിയ വാസനകള്‍ അടിഞ്ഞുകൂടാനും ഇടവരും. ഇങ്ങനെ 
ഭാവിജന്മങ്ങളില്‍ അടിഞ്ഞുകൂടാന്‍ ഇടയുള്ള വാസനകളെയാണ്‌ ആഗാമി 
കര്‍മ്മം എന്നുവിളിക്കുന്നത്‌. ആഗാമി എന്ന ശബ്ദത്തിന്‌ വരാനിരിക്കുന്നത്‌ 
എന്നാണര്‍ത്ഥം. തല്കാല ജീവിതവുമായി നേരിട്ടു ബന്ധപ്പെടുന്ന കര്‍മ്മമാണ്‌ 
പ്രാരബ്ധകര്‍മ്മം. സൂക്ഷ്മ ശരീരത്തില്‍ ചിരകാലമായി സഞ്ചയിച്ചിരിക്കുന്ന 
വാസനകള്‍ മുഴുവന്‍ ഒരു ജന്മം കൊണ്ട്‌ അനുഭവിച്ചുതീര്‍ക്കുക സാദ്ധ്യമല്ല 
ല്ലോ. പ്രബലങ്ങളായ ഏതാനും വാസനകള്‍ സകങ്കല്പരൂപത്തില്‍ ഉയര്‍ന്നുവ 
രികയും അവയ്ക്കനുഗുണമായ ഒരു ശരീരം നിര്‍മ്മിച്ച്‌ പ്രവര്‍ത്തിപ്പിക്കുകയും 
ചെയ്യുന്നതാണ്‌ തല്‍ക്കാലജീവിതം. തല്ക്കാലശരീരത്തെ നിര്‍മ്മിച്ചു നില 
നിറുത്തിപ്പോരുന്ന വാസനകളും സങ്കല്പങ്ങളും ഒരു മിച്ചുചേര്‍ന്നതാണ്‌ 
(/ചാരബ്ഗകര്‍മ്മം. ബോധാംശം ശക്തിസ്പന്ദനവുമായി കര്‍ത്തൃഭാവത്തിലും 
ഭോക്തൃഭാവത്തിലും ബന്ധപ്പെടുന്നതുകൊണ്ടാണ്‌ ഈ അനര്‍ത്ഥം വന്നുചേ 
രുന്നതെന്ന്‌ നാം കണ്ടുവല്ലോ. ബോധാംശം ശക്തി സ്പന്ദനത്തെ വിട്ടൊഴി 
ഞ്ഞാല്‍ അതോടെ കര്‍മ്മം നിലയ്ക്കുകയും ്രഹ്സ്വരുപം കര്‍മ്മരഹിത 
മായി പൂര്‍ണ്ണമായി തെളിയുകയും ചെയ്യും. പൂര്‍ണ്ണാനുഭവത്തില്‍ കര്‍മ്മത്തിന്‌ 
ബ്രഹ്മത്തില്‍ പ്രസക്തിയേയില്ല. വാസനകളെ മുഴുവന്‍ കൈവടിഞ്ഞുവേണം 
ഈ സാക്ഷാത്കാരം നേടേണ്ടത്‌. സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാല്‍ താന്‍ 
ആനന്ദഘനവും നിത്യമുക്തവുമായ ആത്മാവാണ്‌; തന്നില്‍ ശരീരസ്പര്‍ശം 
ലേശവുമില്ല; എന്നനുഭവിക്കാന്‍ കഴിയും. മാത്രമല്ല സകല പ്രപഞ്ചവും ബ്രഹ്മ 
സ്വരൂപമണെന്നും അനുഭവമുണ്ടാകും. ഈ നിലയില്‍ രാഗദ്വേഷരുപത്തിലുള്ള 
വാസനകള്‍ക്കു രൂപം കൊള്ളാന്‍ കഴിയുകയില്ലല്ലോ. പലതുണ്ടെന്നുതോന്നി 
യാലല്ലേ രാഗദ്വേഷങ്ങള്‍ക്കു പ്രസക്തിയുള്ളൂ. വസ്തു ഒന്നേയുള്ളവെങ്കില്‍ 
പിന്നെ സ്നേഹിക്കാനും ദ്വേഷിക്കാനും എന്തിരിക്കുന്നു. ജന്മജന്മാന്തരങ്ങ 
ളില്‍ സഞ്ചയിച്ചിരുന്ന വാസനകളെ മുഴുവന്‍ ധ്യാനമനനങ്ങള്‍കൊണ്ട്‌ ധ്വംസി 
ച്ചശേഷമാണ്‌ ഈ പൂര്‍ണ്ണസാക്ഷാത്കാരത്തിലെത്തുന്നത്‌. അപ്പോള്‍ 
ബ്രഹ്മജ്ഞാനമുള്ള ഒരാളില്‍ സഞ്ചിതകര്‍മ്മത്തിന്‌ പ്രസക്തിയേയില്ല. എല്ലാം 
ബ്രഹ്മസ്വരൂപമായിക്കാണുന്ന ജ്ഞാനിക്കു ലോകസുഖങ്ങളില്‍ ഒരു താത്പ 
രൃവുമില്ലാത്തതുകൊണ്ട്‌ അദ്ദേഹം ഇന്നതു വേണമെന്നോ ഇന്നതു 


ബ്വഹ്മവിദ്യാപഞ്ചകം 715 


വേണ്ടെന്നോ ഒരിക്കലും ചിന്തിച്ചുറപ്പിക്കുന്നേയില്ല. അതുകൊണ്ട്‌ ജ്ഞാനി 
യില്‍ ആഗാമികര്‍മ്മത്തിനും യാതൊരിടവുമില്ല. ജ്ഞാനിയെപ്പോലും കഷ്ടിച്ചു 
ബാധിച്ചേയ്ക്കാമെന്നു ചിലര്‍ കരുതുന്നതു പ്രാരബ്ധകര്‍മ്മം മാത്രമാണ്‌. പ്രാര 
ബ്ധകര്‍മ്മം വില്ലില്‍ നിന്നും വിട്ടുപോയ അമ്പുപോലെയാണ്‌. അങ്ങകലെ 
ഒരു കടുവ നില്‍ക്കുന്നുവെന്നു കരുതി അമ്പെയ്തു. അമ്പെയ്തു കഴിഞ്ഞ 
ശേഷമാണ്‌ അതു കടുവായല്ല പശുവാണെന്നു മനസ്സിലായത്‌. പക്ഷേ അമ്പു 
കയ്യില്‍ നിന്നു വിട്ടുപോയ സ്ഥിതിക്കു പശുവിന്റെ പുറത്ത്‌ ഏല്‍ക്കുകതന്നെ 
ചെയ്യും. അതുപോലെ പ്രപഞ്ച്രഭമം നിലവിലുണ്ടായിരുന്നപ്പോള്‍ സൂക്ഷ്മശ 
രീരത്തില്‍ പ്രബലമായി ഭവിച്ച ഏതാനും വാസനകളാണ്‌ സങ്കല്പരുപത്തില്‍ 
പൊന്തിവന്ന്‌ തല്‍ക്കാലശരീരത്തിന്‌ രൂപം കൊടുത്തിരിക്കുന്നത്‌. വാസന സങ്ക 
ല്പമായും സങ്കല്പം ശരീരമായും പരിണമിച്ചുപോയ സ്ഥിതിക്ക്‌ പരിണാമം 
പൂര്‍ത്തിയായിരിക്കുകയാണ്‌. ഈ ഘട്ടത്തിലാണ്‌ ഞാന്‍ ശരീരമല്ല, നിത്യമു 
ക്തമായ ആത്മാവാണെന്ന്‌ ജ്ഞാനോദയമുണ്ടാകുന്നത്‌. പക്ഷെ പരിണാമം 
പൂര്‍ത്തിയാക്കിക്കഴിഞ്ഞിരിക്കുന്ന വാസനയെ ഈ ജ്ഞാനോദയത്തിന്‌ തട 
യാന്‍ കഴിയുന്നതല്ലല്ലോ. അതുകൊണ്ട്‌ തല്‍ക്കാലശരീരത്തിനു രൂപം നല്‍കിയ 
വാസന അനുഭവിച്ചു ക്ഷയിക്കുന്നതുവരെ അതിനെ തടയാന്‍ ജ്ഞാനത്തിനും 
കഴിയുന്നതല്ല. ഭോഗം കൊണ്ടുതന്നെ അതു ക്ഷയിക്കണം. എന്നാല്‍ ഈ 
പ്രാരബ്ധകര്‍മ്മാനുഭവം കൊണ്ടും ജ്ഞാനിക്കൊരു ദോഷവും വരാനില്ല. 
തന്റെ ശരീരം പ്രാരബ്ധകര്‍മ്മങ്ങളില്‍ ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴും താന്‍ 
നിത്യമുക്തമായ ആത്മാവാണെന്നും തനിക്കു കര്‍തൃത്വമില്ലെന്നും ജ്ഞാനി 
അനുഭവിച്ചറിയുന്നു. തന്‍െറ ശരീരം കര്‍മ്മം ചെയ്യുന്നതായും രോഗബാധി 
തമാകുന്നതായും മറ്റുളളവര്‍ക്കുതോന്നു ന്നുണ്ടെങ്കില്‍ അതാണ്‌ പ്രാരബ്ധ 
ത്തിന്റെ ഇന്ദ്രജാലം. ആത്മാവിന്റെ നിത്യമുക്തതക്ക്‌ അതുകൊണ്ടാരു 
ദോഷവും വരാനില്ലെന്ന്‌ ജ്ഞാനി അനുഭവിച്ചറിയുന്നു. ഇതെല്ലാം അനുഭവ 
ത്തില്‍ തെളിഞ്ഞതുകൊണ്ടാണ്‌ ഗുരുദേവന്‍ നിനക്ക്‌ പ്രാരബ്ധമില്ല, സഞ്ചി 
തമില്ല, ആഗാമിയില്ല, എന്നുറപ്പിച്ചു പ്രഖ്യാപിക്കുന്നത്‌. 


കര്‍മ്മം ആത്മാവിലെ ഒരു തോന്നലാണ്‌ 


ബോധവസ്തുവിലെ ഒരു തല്‍ക്കാലാനുഭവമാണ്‌ കര്‍മ്മം. തല്‍ക്കാലാ 
നുഭവങ്ങളൊന്നും ശാശ്വതരൂപത്തിനു കേടുവരുത്തുന്നവയല്ല. വസ്തുവില്‍ 
നേരത്തേ. ഇല്ലാതിരുന്നതും ഇനിമേല്‍ ഇല്ലാതാവുന്നതുമാണ്‌ കര്‍മ്മം. ഇട 
ക്കാലത്തുമാത്രം ഉണ്ടെന്നുതോന്നി. ഇങ്ങനെ ആദിയിലും അവസാനത്തിലും 
ഇല്ലാത്തതും ഇടയ്ക്കുമാത്രം ഉണ്ടെന്നുതോന്നുന്നതുമാണ്‌ അസത്ത്‌ അഥവാ 
ജഡം. ഉണ്ടായി മറയുന്നതൊക്കെ ജഡം എന്നാണ്‌ സാമാന്യലക്ഷണം. ഈ 
നിലയില്‍ ശക്തിയുടെ ആദ്യസ്പന്ദനം മുതല്‍ വേദാന്തദൃഷ്ട്യാ ജഡമാണ്‌. 
ഇടയ്ക്കുമാത്രം ഉണ്ടെന്ന തോന്നലുളവാക്കുന്ന എന്തും വാസ്തവത്തില്‍ 
ഉണ്ടെന്നുതോന്നിക്കൊണ്ടിരിക്കുമ്പോഴും ഇല്ലെന്നുള്ളതാണ്‌ നാമറിയേണ്ടത്‌. 
പിന്നെ ഇടയ്ക്കതുണ്ടെന്ന തോന്നലെങ്ങനെ വന്നു. കയറില്‍ പാമ്പും മരുഭൂ 
മിയിൽ വെള്ളവും ഉണ്ടെന്നുതോന്നുന്നതെന്തുകൊണ്ടാണ്‌? കയറിനെയും മരു 


776 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്പധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


ഭൂമിയെയും കുറിച്ച്‌ വ്യക്തമായ കാഴ്ചയില്ലാത്തതുകൊണ്ട്‌. ആ കാഴ്ചയു 
ണ്ടാകുമ്പോള്‍ ഈ തോന്നല്‍ മാറിക്കൊള്ളും. അതുപോലെ നിശ്ചലമായ 
ബോധവസ്തുവില്‍ ഇടയ്ക്ക്‌ കര്‍മ്മവും അതിന്റെ വികസിത രൂപമായ പ്രപ 
ഞ്ചവും ഉണ്ടെന്നുതോന്നാന്‍ എന്താണു കാരണം? ബോധവസ്തുവിന്റെ വ്യ 
ക്തമായ അനുഭവമില്ലാത്തതുകൊണ്ട്‌. ആ അനുഭവം വന്നു കഴിയുമ്പോള്‍ 
ഈ തോന്നല്‍ മാറികൊള്ളും. ഒരു വസ്തുവില്‍ വാസ്തവത്തിലില്ലാതിരിക്കുന്ന 
ഒന്നിന്റെ തോന്നലുളവായി അനുഭവപ്പെടുന്നതാണ്‌ അധ്യാസം അഥവാ 
അധ്യാരോപം. നടനില്‍ കഥാപാത്രത്തിന്റെ തോന്നലുളവാകുന്നതുപോലെ. 
രാവണവേഷം കെട്ടുന്ന നടനില്‍ രാവണനെന്ന തോന്നല്‍ അല്പകാലത്തേ 
യ്ക്കുണ്ടാകുന്ന തോന്നല്‍ മാത്രമാണ്‌. കയറില്‍ സര്‍പ്പവും മരുഭൂമിയില്‍ 
വെള്ളവും തോന്നുന്നത്‌ അധ്യാസം തന്നെയാണ്‌. അദ്വയജ്ഞാനസ്വരൂപമായ 
സത്യത്തില്‍ ശക്തിസ്പന്ദനത്തില്‍ കൂടി സൂര്യനും ചന്ദ്രനും മനുഷ്യപക്ഷി 
മൃഗാദിയും ഒക്കെ ഇതുപോലെ അധ്യാരോപങ്ങളാണ്‌. കുറേക്കഴിഞ്ഞ്‌ കാണാ 
തായിപ്പോകുന്ന കാഴ്ചകള്‍ തോന്നലല്ലാതെ പിന്നെയെന്താണ്‌ ? രാവണന്റെ 
തോന്നലുളവാക്കിയ വേഷങ്ങളെ ഓരോന്നായി എടുത്തുമാറ്റിയാല്‍ നടന്‍ സ്വ 
സ്വരൂപം തെളിയും. അതുപോലെ പ്രപഞ്ചത്തിന്റെ തോന്നലുളവാക്കുന്ന സങ്ക 
ല്പങ്ങളെ അഴിച്ചുമാറ്റാമെങ്കില്‍ ആത്മനടനും സ്വരൂപം തെളിഞ്ഞുകിട്ടുന്ന 
താണ്‌. വേഷാഴിച്ചുമാറ്റി സ്വരൂപം തെളിച്ചെടുക്കുന്നതിനെയാണ്‌ വേദാന്തം 
അപവാദം എന്നു പറയുന്നത്‌. ഈ അപവാദ്രപ്രകിയയില്‍ കൂടി വേഷമഴി 
ച്ചുമാറ്റി ആത്മനടനെ വ്യക്തമായിക്കണ്ടറിഞ്ഞശേഷഴമാണ്‌ ഗുരുദേവന്‍ “ഹേ 
ശിഷ്യ കര്‍മ്മവും ജഡമാണ്‌; കര്‍മ്മജന്യമായ അഖിലവും വെറുതെ ബോധ 
വസ്തുവായ നിന്നില്‍ ആരോപിക്കപ്പെട്ടിരിക്കുന്നവയാണ്‌”. എന്നു പ്രഖ്യാപി 
ചിരിക്കുന്നത്‌. 


സച്ചിന്മാത്രമാണ്‌ സത്യം 

ശുദ്ധമായ ആത്മസ്വരൂപം സാക്ഷാത്കരിക്കുമ്പോഴുള്ള അനുഭവത്തിന്റെ 
സ്വരൂപമാണ്‌ സച്ചിന്മാത്രം. സത്ത്‌ ഉണ്മയുടെയും ചിത്ത്‌ ബോധത്തിന്റെയും 
പര്യായശബ്ദങ്ങളാണ്‌. പ്രഥമശ്രവണത്തില്‍ ചിലപ്പോള്‍ സത്തും ചിത്തും 
രണ്ടല്ലേ എന്ന ഭ്രമമുണ്ടാക്കാം. വാസ്തവത്തില്‍ ശുദ്ധമായ ഉണ്മയും ശുദ്ധ 
മായ ബോധവും ഒന്നുതന്നെയാണ്‌. ഒരു പടികൂടി കടന്നാല്‍ ശുദ്ധമായ ആന 
ന്ദവും. പരമസത്യം ശുദ്ധമായ ഉണ്മയും ശുദ്ധമായ ബോധവും ശുദ്ധമായ 
ആനന്ദവും ഏകീഭവിച്ച്‌ ഘനീഭവിച്ചുവര്‍ത്തിക്കുന്ന അനുഭവദശയാണ്‌. ഈ 
സതൃത്തിന്റെ അനുഭവദശ വാക്കുകൊണ്ട്‌ വിവരിക്കാന്‍ പറ്റുന്നതല്ല. 
മനനഘനാമ്യതാബ്ധി എന്നാണ്‌ ഗുരുദേവന്‍ ഈ അനുഭവദശയെ ആത്മോ 
പദേശശതകത്തില്‍ വിവരിക്കുന്നത്‌. അനുഭവദശയില്‍ ഈ ഉണ്മമാത്രമാണ്‌ 
സത്യമെന്നും ഇതു ജനിക്കാത്തതും മരിക്കാത്തതുമായ അമൃതവസ്തുവാ 
ണെന്നും സംശയമെന്യേ തെളിയുന്നുവെന്നാണ്‌ സത്യനിഷ്ഠന്മാര്‍ അറിയി 
ക്കുന്നത്‌. മറ്റു ദ്വൈതദര്‍ശനങ്ങളെല്ലാം മരുഭൂമിയില്‍ കാനല്‍ ജലം പോലെ 
ഇതില്‍ ഉണ്ടായിമറയുന്ന കാഴ്ചകള്‍ മാത്രം. ഈ പരമസത്യം സ്വാനുഭവ 


ബ്വഹ്മവിദ്യാപഞ്ചകം 777 


പ്പെടുത്തിക്കൊണ്ടാണ്‌ ഗുരുദേവന്‍ ശിഷ്യനോടു പറയുന്നത്‌ ത്വമസി 
സച്ചിന്മാത്രം എന്ന്‌. 


ഏകം വിഭുഃ 

നാനാതരം ദൃശ്യങ്ങളുടെ ഒരു സമൂഹമാണ്‌ പ്രപഞ്ചം. ഇവിടെ ഇങ്ങനെ 
പലതു കണ്ടിട്ട്‌ അവയുമായി സംഗപ്പെട്ട്‌ രാഗദ്വേഷസംകുലമായ ജീവിത 
ത്തില്‍പ്പെട്ടുഴലുകയാണു മനുഷ്യന്‍. അനിത്യവും അസുഖകരവുമായി അനു 
ഭവപ്പെടുന്ന ഈ ലോകത്തെ സുഖസമ്പൂര്‍ണ്ണമാക്കിത്തീര്‍ക്കാനുള്ള യത്ന 
മാണ്‌ നാം ഇന്ന്‌ സര്‍വത്ര കാണുന്നത്‌. സത്യം കണ്ട ഭൃഷീശ്വരന്മാര്‍ നമ്മോട്‌ 
പറയുന്നത്‌. ഈ ലോകത്തെ നിങ്ങള്‍ക്ക്‌ സുഖ സമ്പൂര്‍ണ്ണമാക്കിത്തീര്‍ക്കാന്‍ 
ഒരിക്കലും സാധിക്കുകയില്ലെന്നാണ്‌. ഇതുവരെയുള്ള മനുഷ്യരാശിയുടെ 
യത്നവും ഇന്ന്‌ ലോകം എത്തിനില്‍ക്കുന്ന സ്ഥിതിവിശേഷവും ഇക്കാര്യം 
ഒന്നുകൂടെ ഉറപ്പിക്കുന്നതേയുള്ളൂ. ജന്മമൃത്യുജരാവ്യാധി ദോഷങ്ങള്‍ 
ജീവിതത്തിന്റെ സ്വഭാവമാണ്‌. അതോടൊപ്പം മനുഷ്യന്‍ സ്വയമുണ്ടാക്കുന്ന 
കാമക്രോധമദമാത്സര്യങ്ങളും കൂടെ കലരുമ്പോള്‍ സംസാരം ഇളകിമറിയുന്ന 
ഒരു സമുദ്രമായിത്തന്നെ ചിന്തിക്കുന്നവര്‍ക്കനുഭവപ്പെടും. കാര്യമായ 
ശാന്തിയോ സുഖമോ ഭൌതികസുഖങ്ങളില്‍ മുഴുകുന്നവരാരും അനുഭവി 
ക്കുന്നതായി കാണുന്നില്ല. ഇതു കണ്ടിട്ടാണ്‌ ഗുരുദേവന്‍ കീലാലവായ്വനല 
കോലാഹലം ഭുവനം എന്ന്‌ ജനനീനവരത്നമജ്ഞരിയില്‍ പ്രഖ്യാപിച്ചത്‌. 
ഇതുകൊണ്ടൊക്കെ ലോകത്തെ സുഖകരമാക്കുവാനുള്ള യത്നം ഉപ 
ക്ഷിക്കണമെന്നാണോ? അറിവുള്ളവരാരും അങ്ങനെ പറയുകയില്ല. പറഞ്ഞാ 
ലൊട്ടു നടക്കുകയുമില്ലെന്നവര്‍ക്കറിയാം. മരുഭൂമിയിലെ മാന്‍പേട കാനല്‍ജ 
ലത്തിന്റെ പിന്നാലേ ഓടുന്നതുപോലെ മായാമുഗ്ധനായ മനുഷ്യന്‍ ഇതിന്റെ 
പിന്നാലെ ഓടിക്കൊണ്ടുതന്നെയായിക്കും. തത്ത്വം ഗ്രഹിക്കാത്ത മനുഷ്യന്റെ 
സ്വഭാവമാണ്‌ ഭൌതികസുഖത്തിനുവേണ്ടിയുള്ള പരക്കംപാച്ചില്‍. പക്ഷെ ഗുരു 
ദേവനെപ്പോലെയുള്ള സത്യദര്‍ശികള്‍ ജീവിതതത്ത്വം ഗ്രഹിച്ചവരാണ്‌. തത്ത്വം 
ഗ്രഹിച്ചതോടെ അവര്‍ക്കു മനസ്സിലായത്‌ ശാശ്വതമായ സുഖത്തിന്റെയും 
ശാന്തിയുടെയും ഇരിപ്പിടം അവനവന്റെ ആത്മാവായി വര്‍ത്തിക്കുന്ന ബോധ 
വസ്തുവിലാണെന്നാണ്‌. അതിനെ കണ്ടെത്താന്‍ കഴിഞ്ഞാല്‍ എല്ലാസംസാ 
രക്നേശങ്ങളും ആ നിമിഷം ഒഴിഞ്ഞുമാറുന്നതാണ്‌. ഈ അനുഭവം അറിഞ്ഞ 
വര്‍ക്ക്‌ മനുഷ്യരാശിയോടൊന്നേ പറയാനുള്ളൂ. നിങ്ങളുടെ തല്‍ക്കാല കര്‍മ്മ 
ങ്ങളും ലോകത്തെ നന്നാക്കാനുള്ള ശ്രമങ്ങളും അങ്ങനെ നടക്കട്ടെ. പൊടു 
ന്നനെ ഒന്നും നിങ്ങളുപേക്ഷിക്കേണ്ട. ഉപക്ഷേിക്കാന്‍ ആഗ്രഹിച്ചാലൊട്ടു നട 
ക്കുകയുമില്ല. അതുപോലെ ശാസ്ത്രരംഗത്തും വ്യവസായരംഗത്തും ഒക്കെ 
യുള്ള ഒരു ശ്രമവും നിങ്ങള്‍ ഉടനേ കൈവെടിയേണ്ട. ചന്ദ്രനിലോ സൂര്യ 
നിലോ ഒക്കെ ആഗ്രഹമുണ്ടെങ്കില്‍ പൊയ്ക്കോളൂ. എന്നാല്‍ ഇതൊക്കെ 
ചെയ്തുകൊണ്ടിരിക്കുമ്പോള്‍ തന്നെ ജീവിതത്തിന്റെ പരമരഹസ്യം സൂര്യ 
തുല്യം കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്‌ എന്നറിയു. അതിനെ സാക്ഷാത്കരിക്കാനുള്ള 
സാധനകള്‍കുടി ക്രമമായി അനുഷ്ഠിച്ചുകൊണ്ട്‌ മറ്റുജോലികള്‍ നടത്തേണ്ട 


778 ശ്രീനാരായണ ഗുരുദേവകൃത്തികള്‍ സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


താണ്‌. സ്വന്തം മനസ്സിനെ അന്തര്‍മ്മുഖമായി പരിശോധിക്കുകയും നിയന്ത്രി 
ക്കുകയുമാണ്‌ സത്യസാധന. ഇത്‌ ദൈനംദിനജീവിതത്തില്‍ ഓരോ നിമി 
ഷവും അനുഷ്ഠിക്കാവുന്നതാണ്‌. ഈ സാധനാഭ്യാസത്തില്‍ പരിചയം കൂടു 
ന്തോറും നിങ്ങളുടെ ഏതുരംഗത്തുള്ള ജീവിതവും പ്രകാശമയമായിത്തീരും. 
വേണ്ടതും വേണ്ടാത്തതും വ്യക്തമായി വേര്‍തിരിയും. ഒടുവില്‍ ഭേദചിന്തക 
ളൊക്കെ മാറി അദ്വയവും ബോധഘനവുമായ ഒരു സത്യം സര്‍വ്വത്ര ഇട 
തിങ്ങി നിറഞ്ഞിരിക്കുന്നുവെന്ന്‌ സാക്ഷാത്കരിച്ചനുഭവിക്കാനും കഴിയും. 


ഗുരുദേവനെപ്പോലുള്ള സത്യദര്‍ശികള്‍ക്ക്‌ മനുഷ്യരാശിക്ക്‌ അന്തിമമായി 
നല്‍കാന്‍ ഒരു സന്ദേശമേയുള്ളൂ. ഹേ മനുഷ്യ, നീ വെറും ഒരു മാംസപി 
ണ്ഡമല്ല. ശക്തിഹീനനുമല്ല നീ ജഗത്തിനെ മുഴുവന്‍ നിയന്ത്രിക്കുന്ന ഈശ്വ 
രന്റെ അംശമാണ്‌. തല്‍ക്കാലം നീ എന്തെല്ലാം ശ്രമങ്ങളില്‍പ്പെട്ടിരുന്നാലും 
ഈ പരമമായ സത്യം സാക്ഷാത്കരിക്കാനുള്ള യത്നം കൂടി അതില്‍ കൂട്ടി 
ച്ചേര്‍ക്കേണ്ടതാണ്‌. അല്ലെങ്കില്‍ ഈ ജീവിതം തികച്ചും നിഷ്പ്രയോജനമായി 
അവസാനിച്ചുപോകും. നീ ജഗദാശ്രയമായ രണ്ടില്ലാത്ത അദ്വയസത്യമാണ്‌. 
ജഗത്തിനെ സംരംക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സര്‍വ്വജ്ഞനും സര്‍വ്വശക്തനു 
മായ വിഭൂവാണ്‌. ഇക്കാര്യമാണ്‌ ഗുരുദേവന്‍ ഏകം വിഭുഃ എന്ന അവസാന 
വാക്കുകളില്‍ നമ്മോട്‌ പ്രഖ്യാപിക്കുന്നത്‌. മനുഷ്യനെ ഈശ്വരത്വത്തിലേക്ക്‌ 
അനായാസേന പിടിച്ചുയര്‍ത്തുന്ന ഒരു ദിവ്യനിധിയാണ്‌ ബ്രഹ്മവിദ്യാപഞ്ചകം 
“മനുഷ്യ, നീ ഈശ്വരനാണ്‌, നീ ഈശ്വരനാണ്‌, അതു സാക്ഷാത്കരിക്കു” 
എന്ന്‌ ബ്രഹ്മവിദ്യാപഞ്ചകത്തില്‍കൂടി നമ്മെ ആഹ്വാനം ചെയ്യുന്ന പരമഗുരു 
വിന്റെ സന്നിധിയില്‍ എല്ലാ ഭേദചിന്തകളും വെടിഞ്ഞ്‌ നമുക്ക്‌ സാഷ്ടാംഗം 
പ്രണമിക്കാം. അദ്ദേഹം നമ്മെ കൈയ്ക്കു പിടിച്ചെഴുന്നേല്‍പ്പിച്ചു സാവധാനം 
സത്യമാര്‍ഗ്ഗത്തിലേക്ക്‌ നയിക്കുക തന്നെ ചെയ്യും. 


നരരുപംഗശരിച്ചോരു 
പരമാത്മസ്വരുചന്ാാം 
നാരായണഗുരുത്തംസം 
സാഷ്ടരാംഗാപ്രണമിച്ചിടാം. 


ഓം ശാന്തി ഃ ശാന്തി ഃ ശാന്തി 9 


അനുബന്ധം 1 


ശ്രീനാരായണഗുരു 
ലഘുജീവചരിത്രം 


കേരളീയ നവോത്ഥാന ശില്‍പ്പികളില്‍ പ്രഥമഗണനീയന്‍ ശ്രീനാരായ 
ണഗുരു ആയിരുന്നു എന്ന കാര്യത്തില്‍ അഭിപ്രായഭേദം ഉണ്ടാവുക സാധ്യ 
മല്ല. ശ്രീനാരായണഗുരുദേവന്റെ കൃതികളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ദര്‍ശ 
നത്തെക്കുറിച്ചും പഠിക്കുന്നതിന്‌ മുമ്പ്‌ അദ്ദേഹം ജനിച്ചു ജീവിച്ച സാമൂഹ്യ 
പശ്ചാത്തലത്തെക്കുറിച്ചുകൂടി സാമാന്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 


പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ഉത്തരാര്‍ധത്തിലെ കേരളത്തിന്റെ ചരിത്ര 
പശ്ചാത്തലം ഒന്നായി വിവരിക്കാറുണ്ടെങ്കിലും ഉത്തരകേരളവും മധ്യകേര 
ളവും ദക്ഷിണകേരളവും ആചാരാനുഷ്ഠാനങ്ങള്‍, ഭക്ഷണരീതി, സാമ്പത്തിക 
പശ്ചാത്തലം, വിദ്യാഭ്യാസം, സംസ്കാരം എന്നിങ്ങനെയുള്ള കാര്യങ്ങളില്‍ 
സൂക്ഷ്മദൃഷ്ട്യാ നോക്കുമ്പോള്‍ തീരെ വിഭിന്നങ്ങളായിരുന്നു. ഭരണപരമായും 
അവ ഭിന്നപ്രദേശങ്ങളായിരുന്നു. സ്വാമി ജനിച്ചുജീവിച്ച തിരുവിതാംകൂറിലെ 
അന്നത്തെ സാമുഹ്യ പശ്ചാത്തലത്തെക്കുറിച്ചാണ്‌ ഇവിടെ പരാമര്‍ശിക്കുന്ന 
ത്‌. പൊതുവെ പറഞ്ഞാല്‍ സ്വാമിവിവേകാനന്ദന്‍ പ്രസ്താവിച്ച തരത്തില്‍ 
ഒരു ഭ്രാന്താലയം തന്നെ ആയിരുന്നു അന്നത്തെ കേരളം. 


വര്‍ഗീയമായും ജാതിപരമായും ഉപജാതികളിലൂടെയും മനുഷ്യരെ തരം 
തിരിക്കുന്ന സമ്മ്രദായം അന്നു രൂക്ഷമായ രീതിയില്‍ നിലനിന്നിരുന്നു. നമ്പു 
തിരിമാരെ നായന്മാര്‍ തീണ്ടരുത്‌. നായന്മാരെയും നമ്പൂതിരിമാരെയും ഈഴ 
വര്‍ തീണ്ടരുത്‌. പുലയര്‍, പറയര്‍ തുടങ്ങിയ ജാതിക്കാര്‍ അവരെ ആരെയും 
തീണ്ടരുത്‌. നായാടികള്‍ തുടങ്ങിയ “ഹീന ജാതിക്കാര്‍ സഞ്ചരിക്കുമ്പോള്‍ 
അവരുടെ വരവു സൂചിപ്പിക്കാനായി “ഒച്ചയനക്കി'ക്കൊണ്ടുവേണം മുന്നോട്ടു 
നീങ്ങുന്നത്‌; അല്ലെങ്കില്‍ കൊന്നുകളയും. ഏറ്റവും രസകരമായ വസ്തുത 
ഇവയൊക്കെ അനാചാരങ്ങളാണെന്നുള്ള കാര്യം മനസ്സിലാക്കാന്‍ പോലും 
ഇവര്‍ക്കാര്‍ക്കും കഴിഞ്ഞിരുന്നില്ല. തങ്ങള്‍ ഇവയൊക്കെ ചെയ്യാന്‍ വിധിക്ക 
പ്പെട്ടവരാണെന്ന്‌ കരുതി ഈ വിവേചനങ്ങളൊക്കെ സഹിച്ചുകൊണ്ടാണ്‌ 
എല്ലാവരും ജീവിച്ചിരുന്നത്‌. ഈശ്വരാരാധനയ്ക്കുപോലും ജാതി വ്യത്യാസം 
നിഷ്കര്‍ഷയോടെ പാലിച്ചിരുന്നു. 'സ൬വര്‍ണര്‍” ശിവനെയും വിഷ്ണുവിനെയും 


780 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


ദേവിയെയും ആരാധിക്കുമ്പോള്‍ “അവര്‍ണര്‍” മാടന്‍, മറുത, ചാത്തന്‍ എന്നി 
ങ്ങനെയുള്ള ദേവതകളെയാണ്‌ ആരാധിച്ചിരുന്നത്‌. താല്‍ക്കാലികമായുണ്ടാ 
ക്കിയ ദേവതാ രൂപങ്ങളും പന, ആല്‍, വരിക്ക പ്ലാവ്‌ തുടങ്ങിയ വൃക്ഷങ്ങ 
ളുടെ ചുവടുമൊക്കെയാണ്‌ ആരാധനാസ്ഥലങ്ങളായി ഉപയോഗിച്ചിരുന്നത്‌. 
സാധാരണ ക്ഷേത്രങ്ങളില്‍ സവര്‍ണര്‍ക്കുമാത്രമേ പ്രവേശനം അനുവദിച്ചി 
രുന്നുള്ളു. ക്ഷേത്രങ്ങള്‍ക്കു സമീപം റോഡുകളില്‍പോലും “താഴ്ന്ന്‌ ജാതി 
ക്കാര്‍ക്കുപോകാന്‍ അവകാശം ഉണ്ടായിരുന്നില്ല. അവര്‍ണര്‍ ഭക്ഷണം പാകം 
ചെയ്യാനുള്ള വെള്ളം കുളങ്ങളിലോ തോടുകളിലോ നിന്നു സംഭരിക്കണം. 
കിണറുകള്‍ സാധാരണയായി സവര്‍ണസമ്പന്ന ഗൃഹങ്ങളില്‍ മാത്രമേ ഉണ്ടാ 
യിരുന്നുള്ളു. അവര്‍ണര്‍ തൊട്ടാല്‍ കിണറ്റിലെ ജലം അശുദ്ധമാകുകയും 
ചെയ്യും. അതേസമയം കിണര്‍ കുഴിക്കാന്‍ അവര്‍ണരെ ഉപയോഗിക്കും. 
“ഉയര്‍ന്ന ജാതിക്കാരുമായി ഒന്നിച്ചിരുന്ന്‌ ഭക്ഷണം കഴിക്കുന്ന കാര്യം കീഴാള 
ന്മാര്‍ക്കു സ്വപ്നത്തില്‍പോലും ഓര്‍ക്കാന്‍ കഴിയില്ല. ഒരേ ജാതിയിലുള്ളവര്‍ 
തന്നെ അവരുടെ കൂട്ടത്തിലുള്ള ‘താഴ്ന്ന്‌ ഉപജാതികളെ ഭക്ഷണത്തിന്‌ ഒരു 
മിച്ചിരുത്തുമായിരുന്നില്ല. വസ്ത്രങ്ങള്‍ തുന്നി ഉപയോഗിക്കുന്ന രീതി 
പൊതുവെ ഉണ്ടായിരുന്നില്ല. എല്ലാവസ്ത്രങ്ങളുടെയും പൊതുവായരുപം 
ദീര്‍ഘചതുരമായിരുന്നു. കൌപീനം, ഒറ്റമുണ്ട്‌, ഉത്തരീയം, തലയില്‍കെട്ട്‌ ഇവ 
യെല്ലാം ദീര്‍ഘചതുരാകൃതിയിലുള്ള തുണിക്കഷണങ്ങള്‍ തന്നെ. സ്ത്രീകള്‍ 
ഒറ്റമുണ്ടും മുലക്കച്ചയും ഉപയോഗിച്ചിരുന്നു. “റവുക്ക” എന്ന പേരുള്ള തുന്നിയ 
ബ്ലൌസ്പോലുള്ള മേല്‍വസ്ത്രം സമ്പന്നസ്ത്രീകള്‍ക്കുമാശ്രമുള്ളതായിരുന്നു. 
താണ ജാതി സ്ത്രീകള്‍ മാറു മറയ്ക്കാന്‍ പാടില്ല. കല്ലുമാലകള്‍ ധരിക്കാന്‍ 
അനുവദിച്ചിരുന്നു. സവര്‍ണരില്‍ ഓരോ ജാതിക്കാര്‍ക്കും ക്ഷുരകനും അല 
ക്കുകാരനും പ്രത്യേകമുണ്ട്‌. സമ്പന്നന്മാരായ മേലാളന്മാര്‍ കൊട്ടാരം, കോവി 
ലകം, മന, മഠം എന്നിങ്ങനെയുള്ള പാര്‍പ്പിടങ്ങളിലാണ്‌ താമസിച്ചിരുന്നത്‌. 
പുര, കുടില്‍, ചെറ്റ, കുടി, ചാള, ചെറ്റ, മാടം എന്നിങ്ങനെ പേരുള്ളവയായി 
രുന്നു താണജാതിക്കാരുടെ പാര്‍പ്പിടങ്ങള്‍. താല്‍ക്കാലികവും എളുപ്പം 
പൊളിച്ചു മാറ്റാന്‍ കഴിയുന്ന തരത്തിലുള്ളവയുമായിരുന്നു അവ. വാസ്തുവി 
ദ്യാശാസ്ത്രം അനുസരിച്ചുള്ള സ്ഥിരസ്വഭാവമുള്ള പാര്‍പ്പിടങ്ങള്‍ അവര്‍ക്ക്‌ 
നിര്‍മിക്കുവാന്‍ അനുവാദമുണ്ടായിരുന്നില്ല. 


സംഭാഷണശൈലി തന്നെ ജാതിവ്യത്യാസം വെളിപ്പെടുത്തുന്ന തരത്തി 
ലായിരുന്നു. സവര്‍ണര്‍ ഞാന്‍ എന്നതിന്‌ നോം എന്ന പദമാണ്‌ ഉപയോഗി 
ച്ചിരുന്നത്‌. കീഴാളര്‍ അടിയന്‍, ഏന്‍ എന്നിങ്ങനെയുള്ള പദങ്ങള്‍ ഉപയോഗി 
ച്ചിരുന്നു. ഇങ്ങനെ ആചാരഭാഷയില്‍ ധാരാളം പദങ്ങള്‍ ജാതി നിലവാരം 
സൂചിപ്പിക്കുന്നവയായുണ്ടായിരുന്നു. 

താഴ്ന്ന ജാതിക്കാര്‍ ഉയര്‍ന്നജാതിക്കാരെ തൊട്ടുകൂടാ എന്നുമാത്രമല്ല, 
അവരില്‍ നിന്ന്‌ “തീണ്ടാപ്പാട്‌' അകലെ മാത്രമേ നില്‍ക്കാവു എന്നുമുണ്ട്‌. 
ഒരു കോല്‍ പതിനഞ്ചു കോല്‍ എന്നിങ്ങനെ തീണ്ടാപ്പാട്‌ താണ ജാതികള്‍ക്ക്‌ 
അവരുടെ നിലവാരമനുസരിച്ച്‌ പ്രത്യേകമായി നിശ്ചയിച്ചിരുന്നു. ഈ അകല 


ശ്രാനാരായണഗുരു-ലഘുജ?വചരി;/തം 781 


ത്തിനുള്ളില്‍ ഒരു ഹീനജാതിക്കാരന്‍ വന്നാല്‍ സവര്‍ണന്‍ പ്രായശ്ചിത്തകര്‍മം 
ചെയ്യണം. അവര്‍ണന്‍ കടുത്ത ശിക്ഷയും ലഭിക്കും. അതിനാല്‍ സാധാരണ 
ക്കാര്‍ക്കു രാജവീഥികളിലൂടെ സഞ്ചരിക്കുക സാധ്യമല്ലായിരുന്നു. പൊതുവെ 
വിദ്യാഭ്യാസത്തിനുള്ള സൌകര്യം ലഭിച്ചിരുന്നില്ല. വൈദ്യം, ജ്യോതിഷം, 
സംസ്കൃതം എന്നിങ്ങനെയുള്ള പാരമ്പര്യ പഠനം നിഷേധിക്കപ്പെട്ടിരുന്നില്ല. 
ഈഴവര്‍ക്കും മറ്റും വിദ്യാഭ്യാസത്തിനുള്ള സാകര്യം ലഭിച്ചിരുന്നെങ്കിലും 
സര്‍ക്കാര്‍ സ്ഥാപനങ്ങളില്‍ തൊഴില്‍ ലഭിക്കുമായിരുന്നില്ല. 


മറ്റു മതങ്ങളില്‍ ചേര്‍ന്ന്‌ ഈ അനീതികളില്‍ നിന്ന്‌ രക്ഷപ്പെടാന്‍ കഴി 
യുമായിരുന്നെങ്കിലും അങ്ങനെ രക്ഷപ്പെടാം എന്ന അറിവുപോലും മിഷണറി 
പ്രവര്‍ത്തനം ശക്തമായതോടെ മാത്രമാണ്‌ താണജാതിക്കാര്‍ക്കുണ്ടായത്‌. 
അതായത്‌ ബഹുഭൂരിപക്ഷം പേരും ഏറെക്കുറെ അടിമകളെപ്പോലെ കഴിയു 
കയായിരുന്നു അന്ന്‌. ഈ രീതികളൊക്കെ കണ്ടിട്ടാവണം വിവേകാനന്ദസ്വാ 
മികള്‍ കേരളത്തെ ഭ്രാന്താലയം എന്നു പറഞ്ഞത്‌. 


കുടിപ്പള്ളിക്കുടങ്ങള്‍ എന്ന പേരില്‍ അറിയപ്പെട്ടിരുന്ന വിദ്യാലയങ്ങളി 
ലൂടെ പാരമ്പര്യ വിദ്യാഭ്യാസം നേടുന്നതിന്‌ സവര്‍ണരില്‍ താല്‍പ്പര്യമുള്ള 
വര്‍ക്കു കഴിയുമായിരുന്നു. സംസ്കൃതം, മലയാളം, ജ്യോതിഷം, വൈദ്യം, 
കണക്ക്‌ എന്നിങ്ങനെ അന്ന്‌ ആവശ്യമായിരുന്ന എല്ലാകാര്യങ്ങളും ഇത്തരം 
സ്‌കൂളുകളിലൂടെ പഠിപ്പിച്ചിരുന്നു. തിരുവിതാംകൂര്‍ സര്‍ക്കാര്‍ ഉടമയില്‍ 
അങ്ങിങ്ങു ചില സ്‌കൂളുകള്‍ ആരംഭിച്ചിരുന്നെങ്കിലും സവര്‍ണര്‍ക്കു മാത്ര 
മാണ്‌ അവിടെ പ്രവേശനം ഉണ്ടായിരുന്നത്‌. കുടിപ്പള്ളിക്കുടങ്ങള്‍ എല്ലാം 
തന്നെ ഏകാധ്യാപകവിദ്യാലയങ്ങള്‍ ആയിരുന്നു. അധ്യാപകന്റെ വീടുതന്നെ 
യായിരിക്കും സ്‌കൂളും. വിദ്യാര്‍ഥികള്‍ അവിടെ താമസിച്ചാണ്‌ പഠിക്കേണ്ടത്‌ 
അതിനാലാണ്‌ ഇവ കുടിപ്പള്ളിക്കൂടങ്ങള്‍ എന്ന്‌ അറിയപ്പെട്ടിരുന്നത്‌. അധ്യാ 
പകനെ ആശാന്‍ എന്നാണ്‌ പറയുക. അദ്ദേഹം പ്രതിഫലം പറ്റുകയുമില്ല. 
എല്ലാവര്‍ക്കും വിദ്യാഭ്യാസം നല്‍കാന്‍ ഈ സംവിധാനത്തിനു കഴിവില്ലായി 
രുന്നു എങ്കിലും അന്ന്‌ ഈ സമ്മ്രദായം മതിയായിരുന്നു. സാഹിത്യാസ്വാദനം, 
കത്തുകളിലൂടെയുള്ള ആശയവിനിമയം, നിത്യോപയോഗത്തിനുള്ള ഗണി 
തപാടവം, ആവശ്യമെങ്കില്‍ ഗ്രന്ഥരചന ഇവയൊക്കെ ഈ വിദ്യാഭ്യാസം 
കൊണ്ടു സാധ്യമാകുമായിരുന്നു. പില്‍ക്കാലത്താണ്‌ സര്‍ക്കാര്‍ ഉടമയിലുള്ള 
പ്രവൃത്തിപ്പള്ളിക്കുടങ്ങളും മിഷണറിമാര്‍ നടത്തുന്ന ധര്‍മപ്പള്ളിക്കുടങ്ങളും 
വ്യാപകമായി വന്നത്‌. 


ആരോഗ്യരംഗത്ത്‌ പ്രധാനമായി പ്രയോഗത്തിലിരുന്നത്‌ ആയൂര്‍വേദം, 
മന്ത്രവാദം, യുനാനി തുടങ്ങിയ സ്ര്്രദായങ്ങളായിരുന്നു. നമ്പൂതിരിമാര്‍, നായ 
ന്മാര്‍, ഈഴവര്‍, മുസ്ലിങ്ങള്‍ എന്നിവരുടെ കൂട്ടത്തില്‍ പാരമ്പര്യമായി വൈദ്യം, 
ജ്യോതിഷം, മന്ത്രവാദം എന്നിവ പഠിച്ചു ജനസേവനം ചെയ്യുന്ന കുടുംബ 
ങ്ങള്‍ ഉണ്ടായിരുന്നു. ചികിത്സയില്‍ ജാതിവ്യത്യാസം കാണിച്ചിരുന്നതായി 
അറിവില്ല. യാതൊരു പ്രതിഫലവും പറ്റാതെയാണ്‌ എല്ലാ വൈദ്യന്മാരും ചികി 
ത്സിച്ചിരുന്നത്‌. 


782 ശ്രീനാരായണ ഗൃരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


പണ്ട്‌ കേരളം പ്രത്യേകിച്ച്‌ തിരുവിതാംകൂറും കൊച്ചിയും ഇങ്ങനെയാ 
യിരുന്നുവെന്നുള്ളത്‌ ഇന്ന്‌, വെറും നൂറുവര്‍ഷങ്ങള്‍ക്കുശേഷം നമുക്ക്‌ സത്യ 
ത്തില്‍ വിശ്വസിക്കാന്‍ പ്രയാസമാണ്‌. ഇന്ന്‌ ഭാരതത്തിലെ ഏറ്റവും മികച്ച 
സംസ്ഥാനങ്ങളിലൊന്നാണ്‌ കേരളം. ഒരു മാതൃകയെന്നു തന്നെ പറയാം. 
സമത്വ ബോധമുള്ളതും പ്രത്യക്ഷമായ വിവേചനവും ഉച്ചനീചത്വവും നില 
വിലില്ലാത്തതുമായ ഒരു പ്രദേശമായിത്തീര്‍ന്നിട്ടുണ്ട്‌ ഇന്നത്തെ കേരളം. 
പൊതുജനസമ്മര്‍ദത്തിന്റെ ഫലമായി തിരുവിതാംകൂര്‍ മഹാരാജാവ്‌ 1936 നവ 
മ്പര്‍ 12-ാം തീയതി പുറപ്പെടുവിച്ച “ക്ഷേത്രപവേശന വിളംബര” ത്തോടെ 
എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ ഹിന്ദുക്കള്‍ക്കും വേണ്ടി തുറന്നുകൊടുത്തു; 
ചരിത്രം സൃഷ്ടിച്ച ഒരു പ്രഖ്യാപനമായിരുന്നു അത്‌. 

മാറിയതു ജനങ്ങളുടെ മനഃസ്ഥിതിയായിരുന്നു. അവര്‍ ജാതിസ്പര്‍ധ 
യുടെ നീചത്വം മനസ്സിലാക്കി. ഈ മാറ്റത്തിന്റെ പിന്നില്‍ വലിയ ഒരു വിപ്ലവം 
തന്നെയായിരുന്നു നടന്നത്‌. അതിന്‌ നേതൃത്വം കൊടുത്തത്‌ ആരും പ്രതീ 
ക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വിപ്ലവകാരിയായിരുന്നു: പരമ്പരാഗതമായ തര 
ത്തില്‍ സന്യാസം സ്വീകരിക്കുകയും തമിഴിലും സംസ്കൃതത്തിലും മലയാ 
ളത്തിലും ധാരാളം ഭക്തിസ്തോത്രങ്ങളും ഗ്രന്ഥങ്ങളും രചിക്കുകയും ചെയ്ത 
ഒരു വേദാന്തി. അദ്ദേഹമായിരുന്നു ശ്രീനാരായണഗുരു. 


ഗുരുവിനെപ്പറ്റി ്രതിപാദിക്കുമ്പോള്‍ അതിശയോക്തിയെന്നു തോന്നുന്ന 
തരത്തിലുള്ള വിശേഷണങ്ങള്‍ ഉപയോഗിക്കുവാന്‍ നാം നിര്‍ബന്ധിതരായി 
ത്തീരുന്നു. അതുല്യനായ ആദിശങ്കരനുശേഷം തെക്കേ ഭാരതത്തില്‍ നിന്നും 
ഉല്‍ഭവിച്ച ഏറ്റവും വലിയ ഹിന്ദു സന്യാസിയും ധര്‍മപുനരുദ്ധാരകനും. അടി 
ച്ചമര്‍ത്തപ്പെട്ട ഹിന്ദുക്കളുടെ അവകാശങ്ങള്‍ക്കുവേണ്ടി ഇരുപതാംനുറ്റാണ്ടില്‍ 
ഏറ്റവും വിജയപൂര്‍വം പോരാടിയ മഹാന്‍. 


കേരളത്തിലെ സാംസ്‌കാരിക പശ്ചാത്തലത്തിനെ മാറ്റിമറിച്ച മഹാ 
യോഗി. തമിഴ്നാട്ടില്‍ ഇ. വി. രാമസ്വാമി നായിക്കര്‍ ഇതുപോലെ ഒരു വിപ്ലവം 
ആരംഭിച്ചെങ്കിലും പില്‍ക്കാലത്ത്‌ അത്‌ ജാതികള്‍ തമ്മില്‍ സ്പര്‍ധ വളര്‍ത്തു 
കയും തിരിച്ചടിയെന്ന മട്ടില്‍ ചിലരെ താഴ്ത്തിക്കെട്ടുകയും ചെയ്യാന്‍ കാര 
ണമായി. കേരളത്തില്‍ അങ്ങനെ സംഭവിച്ചില്ല. 


സ്വന്തം കാലില്‍ നില്‍ക്കാനും സ്വയം നന്നാവാനും അന്നു ഗുരു 
നല്‍കിയ ആഹ്വാനം ഇന്നും ലോകത്തെല്ലായിടത്തുമുള്ള മര്‍ദിതര്‍ക്കും പീഡി 
തര്‍ക്കും ഉള്ള ആഹ്വാനമായിത്തീര്‍ന്നിരിക്കുന്നു. “മാറ്റുവിന്‍ ചട്ടങ്ങളെ” 
എന്നുള്ള കാഹളത്തിന്റെ പ്രചോദനവും ഈ യുഗ പുരുഷന്‍ തന്നെയായിരുന്നു. 

ഇങ്ങനെ എത്രയെത്ര വിധത്തില്‍ ശ്രീനാരായണഗുരുസ്വാമിയുടെ വാക്കു 
കളും പ്രയത്നങ്ങളും ഇന്നും അര്‍ഥപുഷ്ടമായിരിക്കുന്നു. അരനൂറ്റാണ്ടിനു 
ശേഷം അമേരിക്കയില്‍ നടന്ന കറുപ്പന്മാരുടെ സമരങ്ങള്‍ക്കും സ്വാമിയുടെ 
വിപ്ലവവുമായി സാദൃശ്യമുണ്ട്‌. 1968-ല്‍ വെടിയേറ്റു മരിക്കുന്നതിനു തൊട്ടു 
മുമ്പ്‌ ഡോ. മാര്‍ട്ടിന്‍ ലൂതര്‍കിങ് നയിച്ച ഒരു സമരത്തില്‍ സമരക്കാര്‍ വളരെ 
ലളിതമായ ഒരു മുദ്രാവാക്യം എഴുതിയ കൊടികള്‍ പിടിച്ചിരുന്നു. അതിലെ 


ശ്രീനാര്ഥയണഗുരു-ചഘുജ?വചരി/തം 783 


ഴുതിയിരുന്നതു ഇതു മാത്രം: ഞാനും ഒരു മനുഷ്യനാണ്‌.” കേരളത്തിലെ 
പീഡിതര്‍ക്കും ഇതേ മന്ത്രം മനസ്സിലാക്കിക്കൊടുത്തത്‌ ഗുരുദേവനാണ്‌. അതേ, 
അവരും മനുഷ്യജീവികളാണ്‌, മനുഷ്യത്വം അര്‍ഹിക്കുന്നവരാണ്‌. 


ഇന്നത്തെ കേരളത്തില്‍ ഉച്ചനീചത്വങ്ങള്‍ കുറവായിത്തീര്‍ന്നതിന്റെ 
പ്രധാന കാരണം ഗുരുദേവന്‍ ആരംഭിച്ച സാംസ്കാരികവും ദാര്‍ശനികവു 
മായ വിപ്ലവമാണെന്നുള്ളതിന്‌ സംശയമില്ല. ഇങ്ങനെ കേരളത്തില്‍ ഒരു സമാ 
ധാനപരമായ വിപ്ലവം നടന്നുവെന്നുള്ളതില്‍ ഭാരതീയരായ നാമെല്ലാം സന്തോ 
ഷിക്കണം. ഇന്ന്‌ എത്രയും ഇരുട്ടില്‍ക്കഴിയുന്ന ഭാരതത്തിലെ മറ്റുസ്ഥലങ്ങള്‍ 
-ഉദാഹരണത്തിന്‌ സിന്ധു-ഗംഗാ സമതലഭൂമിയിലെ ഏറ്റവും പിന്നോക്കം 
നില്‍ക്കുന്ന ചില ഭാഗങ്ങള്‍--ഇതുപോലെ ഒരു മാറ്റിമറിച്ചിലില്‍ക്കൂടി പുരോ 
ഗമിക്കുമെന്നു നമുക്ക്‌ ആശിക്കാം. 


സനാതനധര്‍മത്തിനുള്ളില്‍ ഉറച്ചുനിന്നുകൊണ്ടുതന്നെ ഗുരുദേവന്‍ ഈ 
വ്യതിചലനം സൃഷ്ടിക്കുവാന്‍ കഴിഞ്ഞുവെന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്‌. 
സനാതനധര്‍മത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാണ്‌ അതിന്‌ സ്വയം പുതു 
ക്കുവാനുള്ള കഴിവ്‌. ഒരേ ഒരു മഹാനുഭാവന്റെ ആത്മശക്തികൊണ്ടു മാത്രം 
കേരളത്തിലെ ഹിന്ദുമതത്തില്‍ ഒരായിരം വര്‍ഷങ്ങളുടെ പോരായ്മകളെ 
യൊക്കെ തുടച്ചുമാറ്റാന്‍ കഴിഞ്ഞു എന്നത്‌ ഓര്‍ക്കുക. 


ഇതു ഭാരതീയര്‍ക്ക്‌ പ്രധാനമായ ഒരു പാഠമാണ്‌. നമ്മുടെ സംസ്കാ 
രവും നമ്മുടെ ധര്‍മവും തികച്ചും സനാതനം തന്നെയാണ്‌. ഏറ്റവും പുരാത 
നവും മഹത്തുമായ നമ്മുടെ സംസ്കാരം മാത്രമേ പുറമേ നിന്നുള്ള എല്ലാ 
ആക്രമണങ്ങളെയും എതിര്‍ത്തു തോല്‍പ്പിച്ച്‌ നിലനിന്നിട്ടുള്ളു. ഈ സംസ്കാ 
രത്തിന്‌ കോട്ടം തട്ടുമ്പോഴൊക്കെ മഹാരഥന്മാര്‍ ഉത്ഭവിക്കുന്നു. അവരുടെ 
പ്രയത്നം കൊണ്ടാണ്‌ ധര്‍മം വീണ്ടും ശക്തമാകുന്നത്‌. ഭഗവത്ഗീതയില്‍ 
ഭഗവാന്‍ പറയുന്നതുപോലെ: 


യദായദാഹി ധര്‍മസ്്യ ഗ്ലാനിര്ഭവതി ഭാരത 
അഭ്യുത്ഥാനം അധര്‍മസ്യ തദാത്മാനം സ്യജാമ്യഹം 
പരിത്രാണായ സാധുനാം വിനാശായ ച ദുഷ്ക്യതാം 
ധര്‍മ സംസ്ഥാപനാര്‍ഥായ സംഭവാമി യുഗേയുഗേ 


അത്ഭുതമെന്നുതന്നെ പറയട്ടെ, ലോകത്തിലെ പ്രമുഖമതങ്ങളില്‍ വച്ച്‌ 
സനാതനധര്‍മം മാത്രമേ ഇങ്ങനെ പുതുക്കപ്പെടാനും പുരോഗമിക്കുവാനും 
കഴിവുള്ളതായുള്ളൂ. ഇടയ്ക്കിടെ സ്വയം പുനരുദ്ധരിക്കണമെന്ന്‌ സനാതന 
ധര്‍മത്തിന്‌ നിര്‍ബന്ധമുണ്ടെന്നു തന്നെ തോന്നിപ്പോകും. ഓരോ 1200 കൊല്ലം 
തോറും ഇതുപോലെ സനാതനധര്‍മം പുതുക്കി പണിയപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്‌ 
ആശ്ചര്യജനകം തന്നെയാണ്‌. ഒരു സഹ്രസാബ്ദത്തിന്റെ വൃത്തികേടുകളും 
അനാചാരങ്ങളുമെല്ലാം ഒറ്റയടിക്ക്‌ ഇട്ടെറിഞ്ഞ്‌ സ്വയം ശുദ്ധീകരിക്കുകയാണ്‌ 
ധര്‍മത്തിന്റെ പതിവ്‌. അങ്ങനെയുള്ള ഒരു സുവര്‍ണഘട്ടത്തിന്റെ തുടക്കമാണ്‌ 
ഇന്ന്‌ നമ്മള്‍കാണുന്നതെന്ന്‌ ചരിത്രപരമായ തെളിവുകളോടെ വാദിക്കാന്‍ 


പറ്റും. 


784. ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സത്മുരിണധ്യാഖ്യാനം - ഭാഗം 7 


2500 കൊല്ലംമുമ്പ്‌ ധര്‍മം അധപ്പതിച്ചപ്പോള്‍ ധര്‍മസംസ്ഥാപനര്‍ഥായ 
ശ്രീബുദ്ധനും ശ്രീമഹാവീരനും പ്രത്യക്ഷരായി. അവരുടെ നവോത്ഥാനം 
വഴി നൂറ്റാണ്ടുകളായി ധര്‍മത്തില്‍ വന്നുകയറിയിരുന്ന ദുരാചാരങ്ങള്‍ 
മാറി. 


പക്ഷേ അവരുടെ പ്രസ്ഥാനങ്ങളും പില്‍ക്കാലത്ത്‌ ക്ഷയിച്ചുപോയി 
വീണ്ടും 1200 വര്‍ഷങ്ങള്‍ക്കുശേഷം ധര്‍മത്തിന്‌ ഒരു എതിര്‍ നവോത്ഥാന 
ത്തി (Counter Reformation)ന്റെ ആവശ്യം വന്നു. ആ സമയത്ത്‌ പുണ്യാ 
ത്മാക്കളായ ശ്രീ ആദിശങ്കരന്‍, മാണിക്യവാചകര്‍, തിരുജ്ഞാനസംബന്ധര്‍, 
അവ്വൈയ്യാര്‍, ജയദേവന്‍, മീരാബായ്‌ മുതലായവര്‍ മുന്നിലെത്തി. അവരുടെ 
ആധ്യാത്മികവും ധിഷണാപരവുമായ പ്രവൃത്തികള്‍ കാരണം ധര്‍മം വീണ്ടും 
ഉയിര്‍ത്തെഴുന്നേറ്റു. 


വീണ്ടും 1200 വര്‍ഷങ്ങള്‍ കടന്നുപോയി. വീണ്ടും ധര്‍മത്തിന്‌ ഗ്ലാനി 
സംഭവിച്ചു. ഒരു കൂട്ടം പുണ്യാത്മാക്കള്‍ ഉത്ഭവിച്ചു: രാജാറാം മോഹന്‍റോയ്‌, 
ദയാനന്ദസരസ്വതി, രമണമഹര്‍ഷി, ശ്രീരാമകൃഷ്ണന്‍, സ്വാമി വിവേകാനന്ദന്‍, 
ശ്രീ അരവിന്ദന്‍, ബാബാ സാഹബ്‌ അംബേദ്കര്‍, മോഹന്‍ദാസ്‌ ഗാന്ധി, 
ശ്രീനാരായണഗുരു. തീര്‍ച്ചയായും ഇവരുടെയിടയില്‍ അവതാരപുരുഷന്മാ 
രുണ്ടായിരുന്നല്ലോ. 


ഭക്തര്‍ക്കു മാത്രമല്ല ചരിത്രകാരന്മാര്‍ക്കും ഇതു തോന്നിയിട്ടുള്ളതാണ്‌. 
“എ സ്റ്റഡി ഓഫ്‌ ഹിസ്റ്ററി” എന്ന ഗ്രന്ഥത്തില്‍ പ്രശസ്ത ചരിത്രകാരനായ 
ആര്‍നോള്‍ഡ്‌ റ്റോയിന്‍ബി പറഞ്ഞതിതാണ്‌: “തങ്ങളുടേതായ സമൂഹങ്ങളില്‍ 
വളര്‍ച്ചയ്ക്ക്‌ കളമൊരുക്കുന്ന മഹാരഥന്മാര്‍ ഉത്ഭവിക്കാറുണ്ട്‌. അവര്‍ കാട്ടു 
ന്നത്‌ പലപ്പോഴും അത്ഭുതങ്ങളാണെന്ന്‌ സാധാരണക്കാര്‍ക്ക്‌ തോന്നിപ്പോ 
കും. കാരണം അവര്‍ അക്ഷരാര്‍ഥത്തില്‍ തന്നെ മനുഷ്യാതീത കഴിവുകള്‍ 
ഉള്ളവര്‍ ആയിരിക്കാം.” 


ഇതുപോലെ ഒരു യുഗപുരുഷനായിരുന്നു ശ്രീനാരായണഗുരു സ്വാമി 
കള്‍. അദ്ദേഹത്തിന്റെ വാക്കുകള്‍ക്കും പ്രവര്‍ത്തനങ്ങള്‍ക്കും ലോകത്തെല്ലാ 
യിടത്തും പ്രസക്തിയുണ്ട്‌, പ്രത്യേകിച്ചും പാവപ്പെട്ടവര്‍ക്കും മര്‍ദിതര്‍ക്കും ഇട 
യില്‍. അദ്ദേഹത്തിന്റെ പ്രതിഭയുടെ മഹത്വം തികച്ചും കാണിക്കുന്നതാണ്‌ 
അദ്ദേഹത്തിന്റെ തത്വങ്ങള്‍. 


അതുമാത്രമല്ല, മതചരിത്രത്തില്‍ മിക്കവാറും മുമ്പൊരിക്കലും സാധി 
ച്ചിട്ടില്ലാത്ത ഒരു കാര്യവും ഗുരു സാധിച്ചു: ഈ സമാധാനപരമായ വിപ്ലവം 
യാതൊരു സ്പര്‍ധയും ജനിപ്പിക്കാതെ സനാതനധര്‍മത്തിന്റെ ചട്ടക്കൂട്ടില്‍ 
തന്നെ ഒതുങ്ങിനിന്നുകൊണ്ടായിരുന്നു. വേണമെങ്കില്‍ ഗുരുദേവന്‍ ഒരു 
വിധ്വംസകന്‍ (ടധubഴലനട്ഴക) ആയിരുന്നുവെന്നും പറയാം. കാരണം അദ്ദേഹം 
ബഹുജനം എന്നു വിളിക്കപ്പെടുന്ന പുരുഷാരത്തിന്‌ ഒരു ചരിത്രസത്യം 
കാണിച്ചുകൊടുത്തു. അവര്‍ക്ക്‌ ശ്രഷ്ട്‌ കല്‍പ്പിച്ചിരുന്ന ധര്‍മം വാസ്തവ 
ത്തില്‍ അവരുടേതാണ്‌, അവരുടേത്‌ മാത്രമാണ്‌. പുരോഹിതന്മാരുടെ 
കയ്യില്‍ ധര്‍മത്തിനെ ഏല്‍പ്പിച്ചിരുന്നത്‌ അതിന്റെ രക്ഷയ്ക്ക്‌ വേണ്ടി മാത്രമാ 


ശീനാരായണഗുരു-ലഘുജിവചരിതം 785 





യിരുന്നു, അല്ലാതെ അവരുടെ കുത്തകയാക്കാനായിരുന്നില്ല. എത്ര എളുപ്പം 
ധര്‍മത്തിനെ വീണ്ടും തങ്ങളുടേതാക്കാം എന്ന്‌ സ്വാമി ബഹുജനത്തിന്‌ 
കാണിച്ചു കൊടുത്തു. 


ഈ ഉജ്ജ്വലമായ വിപ്ലവത്തിന്റെ ജനയിതാവായ ശ്രീനാരായണഗുരു 
വാസ്തവത്തില്‍ ഭാരതത്തിന്റെ ആധ്യാത്മികരംഗത്തെ യാഥാസ്ഥിതിക 
ത്വത്തെ തകിടം മറിക്കുക തന്നെയായിരുന്നു. അദ്ദേഹം അടിമകളെ സ്വത 
ന്ത്രരാക്കി. എന്താണോ മഹാത്മാഗാന്ധി സാമൂഹികരംഗത്തു ചെയ്തത്‌, അതു 
തന്നെയാണ്‌ ഗുരുദേവന്‍ ആധ്യാത്മികരംഗത്തു കൂടി ചെയ്തത്‌. 


ഗുരുദേവന്റെ ഈ സാംസ്‌കാരിക വിപ്ലവത്തെയാണ്‌ ഈ ലഘുചരിത്ര 

ത്തില്‍ പ്രധാനമായും പ്രതിപാദിക്കുന്നത്‌. അദ്ദേഹം ശ്രീ അരവിന്ദനെയും 
സ്വാമി വിവേകാനന്ദനെയും പോലെ ഉന്നതനായ ഒരു വാഗ്മിയും എഴുത്തു 
കാരനുമായിരുന്നു. അതും മൂന്നു ഭാഷകളില്‍: സംസ്കൃതം, തമിഴ്‌, മലയാളം. 
എന്നിരുന്നാലും ഗുരുദേവന്റെ സന്ദേശം വളരെ ലളിതമാണ്‌. 

വിദ്യകൊണ്ട്‌ പ്രബുദ്ധരാവുക. 

സംഘടനകൊണ്ട്‌ ശക്തരാവുക. 

പ്രയത്നം കൊണ്ട്‌ സമ്പന്നരാവുക. 


ഗുരുദേവന്റെ വചനങ്ങളോട്‌ വളരെയേറെ പ്രതിപത്തിയുള്ളവരായിരുന്നു 
ഭാരതനവോത്ഥാനത്തിലെ അതികായന്മാര്‍. ശിവഗിരിയില്‍ വന്നിട്ട രബീന്ദ്ര 
നാഥ്‌ റ്റഗോര്‍ ഇങ്ങനെയെഴുതി: “ഞാന്‍ ലോകത്തിന്റെ പലഭാഗത്തും പോയി 
ട്ടുണ്ട്‌. ഈ യാത്രകള്‍ക്കിടയില്‍ പല മഹര്‍ഷിമാരെയും മഹാത്മാക്കളെയും 
കാണാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്‌. പക്ഷേ സത്യം പറയുകയാണെങ്കില്‍ ഞാനി 
തുവരെ കേരളത്തിന്റെ ശ്രീനാരായണഗുരുവിനെക്കാള്‍ ആധ്യാത്മികരംഗത്ത്‌ 
മുമ്പില്‍ നില്‍ക്കുന്ന-അല്ല, അദ്ദേഹത്തിനു തുല്യനായ -ഒരാളെപ്പോലും കണ്ടി 
ട്ടില്ല. ഒരിക്കലും എനിക്ക്‌ മറക്കാന്‍ കഴിയാത്തതാണ്‌ ദൈവികമായ തേജ 
സ്സുള്ള ആ മുഖവും അനന്തതയിലേക്ക്‌ നീളുന്ന ആ യോഗിവര്യന്റെ കണ്ണു 
കളും.” 

ഇതുപോലെ മഹാത്മാഗാന്ധിയും ശിവഗിരിയില്‍ വന്നു ഗുരുദേവനെ 
ക്കണ്ടു. വൈക്കം സത്യാഗ്രഹത്തെപ്പറ്റിയുള്ള മഹാത്മാവിന്റെ അന്നത്തെ നില 
പാടിനെപ്പറ്റി ഗുരുദേവന്‍ ചിലപ്പോള്‍ കുറച്ചു കുണ്ഠിതമുണ്ടായിരുന്നിരിക്കാം. 
കാരണം ഗാന്ധിജി അത്ര സുദ്യഡ്ദമല്ലാത്ത ഒരഭിപ്രായമാണ്‌ പറഞ്ഞിരുന്നത്‌. 
പിന്നെ ഗുരുദേവനെക്കണ്ടപ്പോള്‍ ഗാന്ധിജി ചോദിച്ചതിതാണ്‌: “ഗുരു ഇംഗ്ലീഷ്‌ 
സംസാരിക്കുമോ?”; അതിന്‌ ഗുരുദേവന്റെ സ്വതസ്സിദ്ധമായ നര്‍മബോധത്തോ 
ടെയുള്ള മറുപടി ഇതായിരുന്നു: “ഇല്ല, മഹാത്മാവിന്‌ സംസ്കൃതം അറി 
യാമോ?” മഹാത്മാവിന്‌ സംസ്കൃതം അറിയില്ലായിരുന്നു. 


എന്നിരുന്നാലും ഗാന്ധിജിയുടെ കാഴ്ചപ്പാടില്‍ വലിയമാറ്റം വരുത്താന്‍ 
ഈ സന്ദര്‍ശനം സഹായിച്ചതായിക്കരുതാം. ജാതിസ്പര്‍ധ മാറ്റുന്നതിനായി 
പില്‍ക്കാലത്ത്‌ ഗാന്ധിജി ചെയ്ത ഭഗീരഥ്രപയത്നങ്ങള്‍ക്ക്‌ ഇതും ഒരു പ്രചോ 


74-2003 50 


786 ശ്ശീനാരായണ ഗുരുദേവഷ്യതികശീ സന്മുര്ണവ്യയാഖ്യാനം - ഭാഗം 7 


ദനമായിരുന്നിരിക്കണം. ശിവഗിരിയില്‍ താണജാതിക്കാരെ പൂജാരിമാരാക്കാന്‍ 
പഠിപ്പിക്കുന്നത്‌ കണ്ട്‌ ഗാന്ധിജി സന്തോഷിച്ചു. 


ഗാന്ധിജി ശിവഗിരിയിലെ സന്ദര്‍ശക പുസ്തകത്തിലെഴുതിയതിതാണ്‌: 
“എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി ഞാന്‍ കണക്കാക്കു 
ന്നുണ്ട്‌ സുന്ദരമായ തിരുവിതാംകൂര്‍ രാജ്യത്ത്‌ വന്നതും പരമപുജ്യനായ ശ്രീനാ 
രായണഗുരുസ്വാമി തൃപ്പാദങ്ങളെ കണ്ടതും.” 


എന്തുകൊണ്ടാണെന്നറിയില്ല, ഗുരുദേവന്‍ എന്നുള്ള അത്ഭുത പ്രതിഭാ 
സത്തിന്‌ കേരളത്തിനു പുറത്ത്‌ അര്‍ഹിക്കുന്ന പ്രചാരം കിട്ടിയിട്ടില്ല. ഭാവി 
യില്‍ പൊതുജനങ്ങള്‍ക്ക്‌ ഈ മഹാനുഭാവന്റെ ജീവിതവീക്ഷണത്തെപ്പറ്റി കൂടു 
തല്‍ അറിവു കിട്ടുമെന്ന്‌ പ്രതീക്ഷിക്കാം. കാരണം ബുദ്ധനെയും ആദിശങ്കര 
നെയും പോലെതന്നെ ഭാരതത്തിന്റെ ഏറ്റവും മികച്ച മഹത്പ്രതിഭകളിലൊ 
ന്നായിരുന്നു അദ്ദേഹം. 


ചരിത്രം, ജാതി, ജനങ്ങള്‍ കേരളത്തില്‍ 


ഭാരതത്തിന്റെ മറ്റേതൊരു ഭാഗത്തില്‍നിന്നും വിഭിന്നമായി നില്‍ക്കുന്ന 
സ്ഥലമാണ്‌ കേരളം. പരശുരാമന്‍ മഴുവെറിഞ്ഞ്‌ കടലിനെ മാറ്റി അങ്ങനെ 
കിട്ടിയ രാജ്യമാണ്‌ ഇത്‌ എന്നുള്ള ഐതിഹ്യത്തിന്‌ ഭൂമിശാസ്ത്രപരമായ 
തെളിവുകളുള്ളത്‌ ശ്രദ്ധേയമാണ്‌. കടലിനടിയുലുണ്ടായ ഒരു ഭൂമികുലുക്കം 
മൂലം പൊങ്ങി വന്നതാകാം കേരളഭൂമി. ആനമുടി മുതലായ പ്രദേശങ്ങളില്‍ 
കടലിന്റെ ഏറ്റവും അടിയില്‍ കഴിയുന്ന കക്കകളുടെയും മറ്റും ഫോസിലു 
കള്‍ കണ്ടുകിട്ടിയിട്ടുണ്ട്‌. കേരളത്തില്‍ ഭൂമികുലുക്കങ്ങള്‍ വിരളമാണെങ്കിലും 
വരാറുണ്ട്‌. ഏകദേശം 500 വര്‍ഷംമുമ്പ്‌, ഇങ്ങനെ ഒരു ഭൂമികുലുക്കം കാരണം 
പെരിയാറിന്റെ ഗതിമാറുകയും കൊടുങ്ങല്ലൂര്‍ അഥവാ മുസിരിസ്‌ എന്ന വലിയ 
തുറമുഖം നാമാവശേഷമാവുകയും കൊച്ചി ഒരു തുറമുഖം ആകുകയും 
ചെയ്തതാണല്ലോ. 

ഒരു വശത്ത്‌ കടല്‍, മറുവശത്ത്‌ ഉന്നതമായ സഹ്യാദ്രിശ്യംഗങ്ങള്‍. 
ഈ വന്മലകള്‍ കാരണം തമിഴ്നാട്ടിലോ ഡെക്കാന്‍ പീഠഭൂമിയിലോ നടന്ന 
വലിയ സംഭവങ്ങള്‍ക്കൊന്നും കേരളത്തില്‍ അത്ര പ്രസക്തിയുണ്ടായിരു 
ന്നില്ല. 

കടലിനോടായിരുന്നു കേരളത്തിനു പ്രതിപത്തി. റോമാക്കാരും അറ 
ബികളും മറ്റും പണ്ടുപണ്ടേ കേരളത്തില്‍ വന്നിരുന്നു; അവര്‍ക്കുവേണ്ടിയിരു 
ന്നതു “കറുത്ത സ്വര്‍ണം” ആയ കുരുമുളകായിരുന്നു. അതുപോലെ കടല്‍വ 
ഴിയാണ്‌ സെമിറ്റിക്‌ മതങ്ങളുടെ വരവും: 72 CE റോമാക്കാരെ ഭയന്നോടിയ 
ജൂതന്മാര്‍ വന്നെത്തി; 345 CE ല്‍ പേര്‍ഷ്യക്കാരെ ഭയന്നോടിയ സിറിയന്‍ 
കൃസ്ത്യാനികള്‍ ക്നാനായി തോമായുടെ നേതൃത്വത്തില്‍ എത്തി; അറബി 
കള്‍ ഏതാണ്ട്‌ 700 CE ല്‍ ഇസ്ലാം കൊണ്ടുവന്നു. 


ചെറിയ ജുതസമുദായവും (ഇന്നത്തെ കൊച്ചിക്കുസമീപം), കുറേക്കൂടെ 
വലിയ ഒരു ക്രിസ്ത്യാനിസമൂഹവും മുസ്ലീം സമൂഹവും കേരളത്തിലുണ്ടാ 


ശ്ര?നാരായണെഗുരു-ചഘുജിവചതി(തം 787 


യിരുന്നതായി തെളിവുകളുണ്ട്‌. കേരളത്തിലെ ഹിന്ദുക്കള്‍ അവരോടു നന്നായി 
പെരുമാറിയിരുന്നുവെന്നും വേണം അനുമാനിക്കാന്‍. 


എന്നാല്‍ കേരളം ഒരുകാലത്ത്‌ തികച്ചും ബൌദ്ധ-ജൈനമതങ്ങളുടെ 
കേന്ദ്രമായിരുന്നുവെന്നും ചരിര്രപരമായ തെളിവുകളുണ്ട്‌. നിലം ഉഴുമ്പോള്‍ 
പലപ്പോഴും കിട്ടുമായിരുന്ന “കരുമാടിക്കുട്ടന്‍” എന്ന്‌ വിളിക്കപ്പെടുന്ന ബൌദ്ധ 
വിഗ്രഹങ്ങള്‍ തന്നെ ഇതിനു തെളിവാണ്‌. ബുദ്ധമതവും ജൈനമതവും 
(ഇതിന്റെ ആസ്ഥാനം ഇന്നത്തെ കര്‍ണാടകത്തിനോടടുത്ത സ്ഥലങ്ങളിലാ 
യിരുന്നു) ഏകദേശം 500 CE- യ്ക്ക്‌ മുമ്പ്‌ കേരളത്തില്‍ ശക്തമായിരുന്നുവെ 
ന്നുള്ളതിന്‌ സംശയമൊന്നുമില്ല. 


ഉദാഹരണത്തിന്‌, കൊടുങ്ങല്ലൂര്‍ക്കാരനായിരുന്ന ബോധിധര്‍മനെന്ന 
ബുദ്ധഭിക്ഷുവിനെത്തന്നെയെടുക്കാം. പില്‍ക്കാലത്ത്‌ ജപ്പാനിലെ പ്രസി 
ദ്ധമായ “സെന്‍” (20൩) പരമ്പരയുടെ സ്ഥാപകനായ ഇദ്ദേഹത്തെ 'ദറുമ' 
“ധര്‍മ” എന്ന വാക്കിന്റെ ഒരു വകഭേദം) എന്ന പേരില്‍ ജപ്പാനില്‍ ഇന്നും 
ബൌദ്ധര്‍ ആരാധിക്കുന്നു. ഈ ബുദ്ധഭിക്ഷു കളരിപ്പയറ്റിന്റെയും ആയുര്‍ 
വേദത്തിന്റെയും മര്‍മവിദ്യയുടെയും ഓലഗ്രന്ഥങ്ങളുമായി ചൈനയിലെ 
ഷാവൊലിന്‍ എന്ന ബുദ്ധവിഹാരത്തില്‍ ചെന്നതായി ചൈനീസ്‌ ഗ്രന്ഥങ്ങ 
ളില്‍ പറയുന്നുണ്ട്‌. സെന്‍ ബുദ്ധമതത്തിലെ ഒരു പ്രധാന കടങ്കഥയായ 
“എന്തുകൊണ്ടാണ്‌ ബോധിധര്‍മന്‍ കിഴക്കോട്ടു പോയത്‌?” എന്നുള്ള Koan 
ഇദ്ദേഹത്തിന്റെ പ്രശസ്തി നിലനിറുത്തുന്നു. ബോധിധര്‍മന്റെ ഓലഗ്രന്ഥങ്ങ 
ളില്‍നിന്നാണ്‌ പില്‍ക്കാലത്ത്‌ കിഴക്കന്‍ ഏഷ്യയിലെ സകല പയറ്റുമുറകളും 
(കരാറ്റെ, ജൂജിറ്റ്സു, തയ്ക്വാന്‍ഡോ എന്നിവ) ചീനവൈദ്യമായ അക്യു 
പങ്ചറും അക്യുപ്രഷറും (മര്‍മചികിത്സ) ഉത്ഭവിച്ചതെന്നു വിശ്വസിക്കപ്പെ 
ടുന്നു. 

ശബരിമലയും കൊടുങ്ങല്ലൂരിലെ ഭഗവതിക്ഷേത്രവും ഒരുകാലത്ത്‌ 
ബൌദ്ധമതകേന്ദ്രങ്ങളായിരുന്നുവെന്നു വിശ്വസിക്കപ്പെടുന്നു. പ്രശസ്ത ചീന 
സന്ദര്‍ശകനായ ഹ്സ്യുവന്‍ ത്സാങ്‌ ശബരിമലയെപ്പറ്റി പറയുന്നത്‌ അത്‌ ഒരു 
സംയുക്ത ശൈവ-ബരദ്ധ ആരാധനാകേന്ദ്രം ആയിരുന്നുവെന്നാണ്‌. ശിവഭ 
ക്തന്മാര്‍ ശിവനേയും ബൌഈദ്ധന്മാര്‍ “അവലോകിതേശ്വര പത്മപാണി” എന്ന 
ബോധിസത്വനെയുമാണ്‌ അവിടെ ധ്യാനിച്ചിരുന്നതത്രേ! 


പക്ഷേ ബുദ്ധമതവും ജൈനമതവും കേരളത്തില്‍ ക്ഷയിച്ചുപോയി. ചരി 
ത്രകാരന്മാരുടെ അഭിപ്രായം ഏതാണ്ട്‌ 600 CE -ല്‍ സംസ്കൃതം സംസാരി 
ക്കുന്ന ഹിന്ദു്ബാഹ്മണന്മാര്‍ കേരളത്തില്‍ വന്ന്‌ മേല്‍ക്കോയ്മ സ്ഥാപിച്ചു 
വെന്നാണ്‌. നമ്പൂതിരി എന്ന വാക്കിനുതന്നെ അര്‍ഥം നമ്പുഴതേരോ എന്നാ 
ണത്രേ. നമ്പു എന്നു വച്ചാല്‍ തമിഴില്‍ “പുതിയത്‌” എന്നര്‍ഥം, “തേരോ” 
എന്നാല്‍ ബുദ്ധമതപണ്ഡിതനും സന്യാസിയും. 

ഹിന്ദു പുനഃസ്ഥാപനത്തിന്‌ കൂട്ടുനിന്ന ബദ്ധന്മാരെ “ഉയര്‍ന്ന ശുദ്ര 
രാക്കി” എന്നും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി “താഴ്ന്ന ശുദ്രരാക്കി” എന്നും 
വിശ്വസിക്കുന്നു. കേരളത്തില്‍ ക്ഷത്രിയരും വൈശ്യരും ഇല്ലെന്നുതന്നെ പറ 


788 ശ്രീനാരായണ ഗുരുദേവക്യതികശീ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം / 


യാം. നമ്പൂതിരി ബ്രാഹ്മണരും പിന്നെ ശുദ്രരും ജാതിവ്യവസ്ഥയ്ക്ക്‌ തന്നെ 
പുറത്തുനില്‍ക്കുന്നവരും ആണ്‌ കേരളത്തിലെ ഹിന്ദുക്കള്‍. 
മഹാബലിയുടെ കഥയിലും ഈ മാറ്റത്തിന്റെ ലാഞ്‌ ഛനയുണ്ട്‌. 
“മാവേലി നാടു വാണീടും കാലം മാനുഷരെല്ലാരുമൊന്നുപോലെ” ആയിരു 
ന്നുവല്ലോ. ബ്രാഹ്മണനായ വാമനന്‍ “അസുരനായ്‌ മഹാബലിയെ തോല്‍പ്പി 
ച്ചുവെന്നത്‌ ബ്രാഹ്മണന്‍ ബൌദ്ധരെ കീഴടക്കിയതിന്റെ കഥയല്ലേ പറയുന്നത്‌? 
ബരദ്ധനായതുകൊണ്ടല്ലേ മഹാബലി “അസുരനാ'യിത്തീര്‍ന്നത്‌? 


അങ്ങനെ ബഹുജനങ്ങള്‍ അല്ലെങ്കില്‍ കര്‍ഷകര്‍ “താഴ്ന്ന ശുദ്രരായി” 
ത്തീര്‍ന്നു. കാലക്രമേണ ഇവര്‍ തെക്കന്‍ കേരളത്തിലും തെക്കന്‍ തമിഴ്നാട്ടി 
ലുമുള്ള ഈഴവരും നാടാന്മാരുമായി, വടക്കന്‍ കേരളത്തിലെ തീയ്യന്മാരും, 
തെക്കന്‍ കര്‍ണാടകത്തിലെ ബില്ലവരും. അന്നുമിന്നും കേരളത്തിലെ ഹിന്ദു 
സമൂഹത്തിലെ ഭൂരിപക്ഷവും ഇവരാണ്‌, ധാരാളം പേര്‍ ക്രിസ്തുമതത്തില്‍ 
ചേര്‍ന്നെങ്കിലും. 


ശ്രീനാരായണഗുരുദേവന്‍ ഒരു ഈഴവകുടുംബത്തിലാണ്‌ ജനിച്ചത്‌. 
അതുകാരണം ഈഴവരുടെ സാമ്പത്തികവും സാമുദായികവുമായ നില 
അദ്ദേഹത്തിന്റെ കഥയില്‍ പ്രധാനമാണ്‌. അദ്ദേഹത്തിന്റെ സന്ദേശം വിശ്വ 
വ്യാപകമായിരുന്നുവെങ്കിലും നിര്‍ഭാഗ്യവശാല്‍ അദ്ദേഹത്തെ ഒരു “ഈഴവ 
ഗുരു'വായിക്കാണാന്‍ ചിലര്‍ മുന്‍കൈ എടുക്കുന്നുണ്ട്‌. ഗുരുദേവന്‍ തന്നെ 
ഒരിക്കല്‍ ഈഴവശിവനെ” പറ്റി പറയുകയുണ്ടായി. ലോകം നിറഞ്ഞു 
നില്‍ക്കുന്ന ്രഷ്ടാവിനെ വെറും “ഈഴവശിവന്‍” ആക്കാന്‍പറ്റുമോ? അതു 
പോലെ നിരര്‍ഥകമാണ്‌ ഗുരുദേവനെ “ഈഴവഗുരു' ആക്കി സ്ഥാപിക്കു 
ന്നതും. 

കേരളത്തില്‍ ഒരുകാലത്ത്‌ വലിയ യോദ്ധാക്കളുണ്ടായിരുന്നു. വടക്കന്‍ 
പാട്ടുകളില്‍നിന്ന്‌ പരിചിതരായ കളരിപ്പയറ്റ്‌ വിദഗ്ധര്‍, ഉദാഹരണത്തിന്‌ 
ആരോമല്‍ ചേകവര്‍, ഉണ്ണിയാര്‍ച്ച, തുടങ്ങിവര്‍. അവരിലധികം തീയ്യന്മാരാ 
യിരുന്നു; അതേപോലെ സാമൂതിരിയെ വിറപ്പിച്ച ചാവേര്‍പടക്കാരും തീയ്യരാ 
യിരുന്നു. 

മാര്‍ത്താണ്ഡവര്‍മയുടെ നേതൃത്വത്തില്‍ തിരുവിതാംകൂര്‍ ഒരു ശക്തി 
യായി മാറി. അദ്ദേഹം 1741 CE ല്‍ കുളച്ചല്‍വച്ച്‌ ഡച്ചുകാരെ നാമാവശേഷ 
രാക്കിയത്‌ കേരളചരിത്രത്തില്‍ ഇന്നും സ്വര്‍ണലിപികളില്‍ എഴുതേണ്ട ഒര 
ധ്യായമാണ്‌. 


പക്ഷേ മറ്റുള്ള വെള്ളക്കാര്‍ തോറ്റില്ല. പറങ്കികളും, പരന്ത്രീസുകാരും 
ബ്രിട്ടീഷുകാരു മെല്ലാം പിന്നീട്‌ കേരളത്തില്‍ ശക്തിപ്രാപിച്ചു. പ്രത്യേ 
കിച്ചും പര്രന്തീസുകാര്‍ കയ്യില്‍ കിട്ടിയവരെയെല്ലാം അവരുടെ കത്തോ 
ലിക്കാ മതത്തിലേക്കു മാറ്റിയെടുക്കുവാന്‍ ശ്രദ്ധ ചെലുത്തിയിരുന്നു. 
ഇന്‍ക്വിസിഷന്റെ കാലമായതിനാല്‍ അവര്‍ ധാരാളം ബലവും പ്രയോഗിച്ചി 
രുന്നു. 


ശ്രീനാരായണഗുരു-ലഘുജിവചരിതം 789 


മൈസൂറിലെ ടിപ്പു സുല്‍ത്താന്റെ കേരളത്തിലേക്കുള്ള പടയോട്ടം 
അധികം താമസിയാതെയുണ്ടായി. അതിന്റെകുടെ ഉണ്ടായ മതപരിവര്‍ത്തന 
ങ്ങള്‍ കാരണം ഇന്നത്തെ മലബാര്‍ മേഖലകളില്‍ ധാരാളം പേര്‍ മുസ്ലീമുക 
ളുമായി. 


ടിപ്പുവിന്റെ പരാജയത്തിനുശേഷം മലബാര്‍ ബ്രിട്ടീഷുകാരുടെ കയ്യി 
ലായി. പ്രത്യക്ഷമായി അവരുടെ കയ്യിലല്ലെങ്കിലും തിരുവിതാംകൂറും 
കൊച്ചിയും അവരുടെ പരോക്ഷഭരണത്തിന്നിടമായി. 1819 CE ല്‍ തിരുവി 
താംകൂറിലെ ബ്രിട്ടീഷ്‌ ഉപദേശകന്‍ കേണല്‍ മണ്‍റോ എന്നയാള്‍ അന്നത്തെ 
നാടുവാഴിയെക്കൊണ്ട്‌ 10,000 രൂപ കോട്ടയത്തെ വലിയ പള്ളി കെട്ടാന്‍ കൊടു 
പ്പിച്ചു. ഇന്നത്തെ നിലയ്ക്കു ഏകദേശം 1,000 കോടിയോളം വരുന്ന ഈ സംഖ്യ 
ഉപയോഗിച്ച്‌ ക്രിസ്തുമതത്തിലേക്കു ചേര്‍ന്നവര്‍ക്ക്‌ വിദ്യാഭ്യാസം കൊടുക്കാ 
നുള്ള ഏര്‍പ്പാടുകളും വന്നു. അങ്ങനെ ധാരാളം “താഴ്ന്ന ജാതിക്കാരായ” 
ഹിന്ദുക്കള്‍ ക്രിസ്തുമതത്തിലേക്കു ചേര്‍ന്നു. 


ഇങ്ങനെയുള്ള ഒരു സമൂഹത്തില്‍ ആയിരുന്നു ശ്രീനാരായണഗുരുദേ 
വന്റെ ജനനം. തന്നേപ്പോലെയുള്ള സാധാരണക്കാരായ ഹിന്ദുക്കള്‍ക്ക്‌ നില്‍ക്ക 
ക്കള്ളിയില്ലാത്ത ജോലിസംബന്ധമായ പീഡനം. അതേസമയം മതം മാറി 
യാല്‍ പല ആനുകൂല്യങ്ങളും ലഭിക്കുകയും ചെയ്യും. അന്നത്തെ സാമൂഹ്യ 
വ്യവസ്ഥിതിയുടെ ഒരു ലഘുചിത്രം ലേഖനത്തില്‍ ആദ്യം തന്നെ നല്‍കിയി 
രിക്കുന്നു. 

സാധാരണക്കാരനായ ഈഴവന്റെ സ്ഥിതി മോശമായിരുന്നു; എങ്കിലും 
താരതമ്യേന ഭേദമായിരുന്നു. അവരുടെയിടയില്‍ ജന്മികളും ഭൂവുടമകളുമായ 
പലരുമുണ്ടായിരുന്നു; അതേപോലെ സംസ്കൃതപണ്ഡിതരും ധാരാളം വൈദ്യ 
ന്മാരും. 


ശരിക്കും മര്‍ദനമനുഭവിച്ചിരുന്ന പട്ടികജാതിക്കാര്‍, ഉദാഹരണത്തിന്‌ പറ 
യരും പുലയരും, കേരളത്തിലുണ്ടായിരുന്നു. കാര്‍ഷികതൊഴിലാളികളായി 
രുന്ന ഇവര്‍ക്ക്‌ - ശരിക്കും പറഞ്ഞാല്‍ അടിമകളായിരുന്നു അവര്‍ - പുലര്‍ച്ചെ 
തൊട്ട്‌ സന്ധ്യ വരെ മാടുപോലെ പണിയെടുക്കേണ്ടിയിരുന്നു. അതിനു പറ 
യത്തക്ക വേതനമൊന്നുമില്ലതാനും - പണമല്ല, ചിലപ്പോള്‍ അരിയോ പച്ച 
ക്കറിയോ മറ്റോ മേലാളരുടെ കാരുണ്യം കൊണ്ട്‌ കിട്ടിയാലായി എന്നേയുള്ളൂ. 


ഈഴവര്‍ക്കും താഴോട്ടുമുള്ള ജാതിക്കാര്‍ക്കും സര്‍ക്കാരുദ്യോഗം നിരോ 
ധിച്ചിരുന്നു. “ശ്രീപത്മനാഭന്റെ” നാലുചക്രം അവര്‍ക്ക്‌ വിലക്കിയിരുന്നു. വിദ്യാ 
ഭ്യാസവും അവര്‍ക്ക്‌ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 


ഇവര്‍ക്കാര്‍ക്കും അമ്പലങ്ങളില്‍ പ്രവേശനമുണ്ടായിരുന്നില്ല. എന്നു 
മാത്രമല്ല, അമ്പലത്തിന്റെ അടുത്തുള്ള വഴികളില്‍ക്കൂടി നടക്കാനുള്ള അനു 
വാദവുമില്ലായിരുന്നു. ഒരു പാവപ്പെട്ട ചങ്കരന്‍ മതം മാറി വര്‍ഗീസോ 
അലിയാരോ ആയാല്‍ അവന്‍ ആ വഴി നടക്കാം! ഇത്രയും വിരോധാഭാസം 
നിറഞ്ഞതായിരുന്നു സമുഹം. വൈക്കത്തെ പുരാതനമായ മഹാദേവ 
ക്ഷേത്രത്തിനു ചുറ്റുമുള്ള നടപ്പാതയില്‍ നടക്കുവാനുള്ള അവകാശത്തിനു 


790 ശരാനാരായണ ഗുരുദേവക്യതികശീ സന്ധ്യര്‍ണവ്യാഖ്യാനം - ഭാഗം [1 


വേണ്ടിയായിരുന്നു 1924 ൨: ല്‍ നടന്ന പ്രഖ്യാതമായ വൈക്കം സത്യാ 
ഗ്രഹം. 


“താഴ്ന്ന ജാതിക്കാരുടെ ഇടയില്‍ ധാരാളം ദുരാചാരങ്ങളുണ്ടായിരുന്നു. 
ബഹുഭാര്യാത്വം, ബഹുഭര്‍ത്തൃത്വം, തിരണ്ടുകല്യാണം, താലികെട്ട്‌, പുളികുടി 
മുതലായ അപരിഷ്കൃതങ്ങളായ ആചാരങ്ങള്‍ക്കുവേണ്ടി അവര്‍ പണം നശി 
പ്പിക്കുമായിരുന്നു. ഇതൊക്കെ വിദ്യാഭ്യാസമില്ലാത്തതില്‍നിന്നു വന്നതുതന്നെ 
യാണ്‌. അന്ധവിശ്വാസം വളര്‍ന്നിരുന്നു. 


തിരിഞ്ഞു നോക്കുമ്പോള്‍ തോന്നുന്നത്‌ ഏറ്റവും വലിയ പീഡനം 
അവര്‍ക്ക്‌ ഹിന്ദുമതത്തിലെ പ്രധാന ദേവന്മാരെയും ദേവിമാരെയും ആരാധി 
ക്കാനുള്ള അധികാരമില്ലായിരുന്നുവെന്നുള്ളതാണ്‌. അവര്‍ക്ക്‌ ഈശ്വര 
വിശ്വാസം പോലും വിലക്കപ്പെട്ടിരുന്നു. അവര്‍ വാസ്തുഹാരകളായതില്‍ 
എന്തിനതിശയിക്കണം? 


ഉപനിഷത്തുകളിലെ സാത്വികധര്‍മം ദുഷിച്ച്‌ താമസികശക്തികളാല്‍ 
കയ്യേറ്റപ്പെട്ടിരിക്കുകയായിരുന്നു. അടിമകളായ മനുഷ്യരെ സ്വതന്ത്രരാക്കുന്ന 
തായിരുന്നു ഗുരുദേവന്റെ ജീവിതകര്‍മം. വാസ്തവത്തില്‍ സനാതനധര്‍മം 
ദുഷിച്ച്‌ ഇനിയൊരിക്കലും പുനരുദ്ധരിച്ച്‌ മുന്‍പോട്ടു കൊണ്ടുപോകുവാന്‍ 
പറ്റാത്ത വിധത്തിലായിക്കഴിഞ്ഞു എന്നു വിചാരിച്ച്‌ അതിനെ തള്ളിപ്പറയു 
കയും മതംമാറ്റം ഉപദേശിക്കുകയുമായിരുന്നു അന്ന്‌ ഏറ്റവും എളുപ്പം. 

പക്ഷേ, ഗുരുദേവന്‍ മനസ്സിലാക്കിയ ഒരു വലിയ സത്യമുണ്ട്‌. സാന്മാര്‍ഗി 
കദര്‍ശനവും മനശ്ശൂക്തിയും കൊണ്ടുമാത്രം ഒരു ഗുരുവിന്‌ സനാതനധര്‍മത്തെ 
പുനരുദ്ധാരണം ചെയ്യാന്‍ പറ്റുമെന്നുള്ള കാര്യം. അതിവേഗം ആ രൂപാന്തരണം 
കേരളത്തില്‍ വേരുറപ്പിച്ചു. ഇന്നു കേരളത്തില്‍ വരുന്ന വിദേശീയര്‍ അത്ഭുത 
പ്പെടുന്ന ഒരു കാര്യമുണ്ട്‌. ഭാരതത്തില്‍ മറ്റെവിടെയുമില്ലാത്തതുപോലെയാണ്‌ 
കേരളീയര്‍ അവരോട്‌ ഇടപഴകുന്നത്‌ - തുല്യരോടെന്ന പോലെ. ബുദ്ധിപര 
മായ ഒരു സംവാദത്തിന്‌ പറ്റിയ ആളുകളെപ്പോലെ. അല്ലാതെ മേലാളരോട്‌ 
പെരുമാറുന്നതുപോലെയല്ല. ഒരു നൂറ്‌ കൊല്ലം മുമ്പത്തെ സ്ഥിതിയുമായി 
എത്ര വ്യത്യാസം! കേരളീയര്‍ക്ക്‌ ആത്മവിശ്വാസമുണ്ട്‌, അന്തസ്സുണ്ട്‌. ഇതാണ്‌ 
ഗുരുദേവന്റെ നിശ്ശൂബ്ദവിപ്ലവത്തിന്റെ ഏറ്റവും വലിയ വിജയം. 

ഗുരുദേവന്റെ ലഘുവും വിപ്പവകരവുമായ സൂക്തം ഇതായിരുന്നു. ഒരു 
മനുഷ്യനായ നിങ്ങള്‍ക്ക്‌ നിങ്ങളുടെ സ്വന്തം പ്രയത്നം കാരണം മുന്നേറാന്‍ 
പറ്റും; ആരും നിങ്ങള്‍ക്ക്‌ ഓദാര്യമൊന്നും തരേണ്ട ആവശ്യമില്ല. അന്നും 
ഇന്നും ഭാരതത്തിലും പുറത്തും, ആണിനും പെണ്ണിനും, അധഃകൃതര്‍ക്കും 
ഉന്നതര്‍ക്കും എല്ലാവര്‍ക്കും മനസ്സിലാവുകയും പ്രാവര്‍ത്തികമാക്കുകയും 
ചെയ്യാന്‍ പറ്റുന്ന ഒരു തത്വം. 

ഗുരുദേവന്റെ ഏറ്റവും പ്രസിദ്ധമായ സൂക്തമായിരുന്നു. “ഒരു ജാതി, 
ഒരു മതം, ഒരു ദൈവം മനുഷ്യന്‌” ശ്രീശങ്കരന്റെ അദ്വൈതത്തിലെ അതേ 
തത്വം. നമുക്കെല്ലാം ഒരേ ജാതി, അതായത്‌ മനുഷ്യജാതി, ഒരേ മതം, അതാ 
യത്‌ മനുഷ്യത്വം; ഒരു ദൈവം, അതായത്‌ നമ്മെയെല്ലാം സൃഷ്ടിച്ചവനും 


ശ്ര?നാരായണഗുരു-ലഘുജ?വചരി;തം 791 





സൃഷ്ടിയില്‍ നിന്ന്‌ വേറിട്ടുനില്‍ക്കാത്തതുമായ ഭഗവാന്‍. “മതമേതായാലും 
മനുഷ്യന്‍ നന്നായാല്‍ മതി” എന്നായിരുന്നു ഗുരുദേവന്റെ അഭിപ്രായം. 


ഗുരുവിന്റെ അവതാരം 


നാണുവെന്നു വിളിക്കപ്പെട്ടിരുന്ന നാരായണന്‍ ജനിച്ചത്‌. ME 1032 -ാം 
ആണ്ട്‌ ചിങ്ങമാസത്തിലെ ചതയം നക്ഷ്ര്രത്തിലായിരുന്നു, ചൊവ്വാഴ്ച 
രാവിലെ 6.15 അതായത്‌ ആഗസ്റ്റ്‌ 26, 1855 CE. തിരുവനന്തപുരത്തിനടുത്തുള്ള 
ചെമ്പഴന്തിയില്‍ ഒരു ഇടത്തരം ഈഴവകുടുംബത്തിലായിരുന്നു ജനനം. തറ 
വാടിന്റെ പേര്‍ വയല്‍വാരത്തുവീട. അച്ഛന്‍ മാടനാശാന്‍ ഒരു കൃഷീവലനും 
അമ്മ കൊച്ചുപെണ്ണ്‌ ഒരു വീട്ടമ്മയുമായിരുന്നു. അവര്‍ക്ക്‌ വേറെ മൂന്ന്‌ കുട്ടി 
കളുമുണ്ടായിരുന്നു, പെണ്‍കുട്ടികള്‍. നാണുവിന്റെ അമ്മാവന്‍ കൃഷ്ണന്‍ 
വൈദ്യര്‍ സാമാന്യം കേള്‍വികേട്ട ഒരു ഭിഷഗ്വരനായിരുന്നു. 

നാണു ജനിച്ച മൂന്നുമുറിയുള്ള ചെറിയ വീട്‌ ഇന്നൊരു പുണ്യസ്മാര 
കമായി സൂക്ഷിച്ചിരിക്കുകയാണ്‌. ഇന്നത്തെക്കണക്കിന്‌ ചാണകം മെഴുകിയ 
തറയും മണ്ണുകൊണ്ടുള്ള ചുമരുകളും ഉള്ള ഓല മേഞ്ഞ ഒരു കുടിലാണെന്നു 
തോന്നാമെങ്കിലും അന്നത്തെ കാലത്ത്‌ അത്ര മോശമല്ലാത്ത ഒരു ഭവനമായി 
രുന്നിരിക്കണം അത്‌. ഏബ്രഹാം ലിങ്കന്റെ തടികൊണ്ടുള്ള ചെറിയ 
കുടിലിനെപ്പോലെ. 


ചെറുതായിരുന്നപ്പോള്‍ നാണുവിനെ പലരും “നാണുഭക്ത'നെന്നു വിളി 
ച്ചിരുന്നു. അത്രകണ്ട്‌ ഈശ്വരസ്നേഹമുള്ള കുട്ടിയായിരുന്നു. എന്നും കുളി 
ച്‌, ഭസ്മം പൂശി, ക്ഷേത്രത്തില്‍ പോകുന്ന പതിവുണ്ടായിരുന്നു. അതേപോ 
ലെതന്നെ അദ്ദേഹത്തിന്‌ മറ്റുള്ളവരോടുള്ള അനുകമ്പയും ശ്രദ്ധേയമായിരുന്നു. 


കുട്ടിയായിരുന്നപ്പോള്‍ ഭക്തിയോടൊപ്പം തന്നെ കുസൃതിയും അദ്ദേഹ 
ത്തിന്‌ ഉണ്ടായിരുന്നു. പൂജയ്ക്കുവച്ച പഴവും പൊരിയുമൊക്കെ എടുത്തു 
ഭക്ഷിക്കുമായിരുന്നു. ഒരു കൊച്ചുകുട്ടിയായ തന്നോടു ദൈവം കോപിക്കുക 
യില്ല എന്നായിരുന്നു നാണുവിന്റെ യുക്തി. 

ചെറുപ്പത്തിലെ യാത്രാശീലം തുടങ്ങി. പല സ്ഥലത്തുള്ള ബന്ധുക്കളെ 
സന്ദര്‍ശിക്കാനും, അവിടങ്ങളില്‍ ഒന്നോ രണ്ടോ ദിവസം തങ്ങാനും നാണു 
ഉത്സാഹിച്ചിരുന്നു. ഭാവിയിലെ സന്യാസത്തിനുവേണ്ടി അറിയാതെയുള്ള ഒരു 
തയ്യാറെടുപ്പായിരുന്നോ അത്‌ എന്നു തോന്നിപ്പോകും. 


കുഞ്ഞിലേതന്നെ നാണു എല്ലാവരോടും ദയാശീലം കാണിക്കാന്‍ തുട 
ങ്ങി. സമീപത്തുള്ള പാവപ്പെട്ട പുലയകുടുംബങ്ങളുമായി സമ്പര്‍ക്കം 
പുലര്‍ത്തിയതു വീട്ടുകാര്‍ക്ക്‌ അത്ര പിടിച്ചില്ലെങ്കിലും നാണു അതു വകവച്ചി 
ല്ല. ഒരിക്കല്‍ ഒരു പുലയക്കുടിലില്‍ അടുപ്പില്‍വച്ച പാത്രത്തില്‍നിന്ന്‌ അരി 
തിളച്ചു പൊങ്ങാന്‍ തുടങ്ങുന്നതു കണ്ടു. നാണു അടുപ്പില്‍നിന്നും ഉടനെ 
അത്‌ ഇറക്കിവച്ചു. അതിനു ശകാരിച്ച അച്ഛനോട്‌ നാണു പറഞ്ഞതിതാണ്‌. 
“ഞാനതിറക്കി വച്ചില്ലായിരുന്നെങ്കില്‍ ആ പാവങ്ങള്‍ അന്നു പട്ടിണിയായി 


792 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സനമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


പ്പോകുമായിരുന്നു.” അതാണോ തീണ്ടലാണോ പ്രധാനമെന്നാണ്‌ ആ പറ 
ച്ചിലിനുള്ളിലെ ചോദ്യം. 


ഉയര്‍ന്ന ജാതിക്കാരെന്നു പറയുന്നവരെയും നാണു പ്രതേകിച്ച്‌ 
വ്യത്യസ്തമായി കരുതിയില്ല. കുഞ്ഞിലേതന്നെ എല്ലാവരും തുല്യരാ 
ണെന്നും മനുഷ്യത്വം എല്ലാവര്‍ക്കും ഒരുപോലെയാണെന്നും നാണു വിശ്വ 
സിച്ചിരുന്നു. 

കുട്ടിയായിരുന്നപ്പോള്‍ ഒരിക്കല്‍ നാണുവിന്‌ കലശലായ വസൂരി 
പിടിപ്പെട്ടു. ദീനമുള്ള 18 ദിവസവും അദ്ദേഹം നെടുങ്ങണ്ടയിലെ ഒരു ദേവീ 
ക്ഷേത്രത്തില്‍ ഒറ്റയ്ക്കു കഴിഞ്ഞു. വിശക്കുമ്പോള്‍ ഭിക്ഷതേടിയും 
പ്രാര്‍ഥിച്ചും ശ്ലോകങ്ങള്‍ ഉരുവിട്ടും അവിടെത്തന്നെ വസിച്ചു. 19-ാം ദിവസം 
രോഗം ഭേദമായിട്ട്‌ നാണുഭക്തന്‍ സ്വഗൃഹത്തിലേക്കു പോയി. അത്ഭുത 
സ്തബ്ധരായ മാതാപിതാക്കള്‍ നാണുവിനോടു ചോദിച്ചു ആരാണ്‌ ചികി 
ത്സിച്ചു സുഖമാക്കിയതെന്ന്‌. സംശയമില്ലാതെ നാണുഭക്തന്‍ പറഞ്ഞു: 
“ദേവി”. 

നാണു പഠിക്കാന്‍ മിടുക്കനായിരുന്നു. അഞ്ചാം വയസ്സില്‍ അദ്ദേഹത്തെ 
എഴുത്തിനിരുത്തിയത്‌ സ്ഥലം പാര്‍വത്യാരായിരുന്നു. തിരുവിതാംകൂര്‍ ചരി 
ത്രത്തിലെ പ്രസിദ്ധരായ എട്ടുവീട്ടില്‍പിള്ളമാരുടെ ഒരനന്തരഗാമിയുമായിരുന്നു 
അദ്ദേഹം. അമ്മാവന്റെ വശത്തുനിന്നും നാണു സംസ്കൃതം പഠിച്ചു. സ്വയം 
തമിഴ പഠിച്ചു. തോല്‍ക്കാപ്പിയം, ചിലപ്പതികാരം, മണിമേഖല, തിരുക്കുറല്‍ 
ഇത്യാദി പഠിച്ച്‌ പഴയ തമിഴില്‍ അദ്ദേഹം അപൂര്‍വജ്ഞാനം നേടി. 


അമ്മാവന്റെ നിര്‍ദ്ദേശമനുസരിച്ച്‌ നാണുവിനെ ഒരു പ്രസിദ്ധ സംസ്കൃ 
തപണ്ഡിതന്റെ അടുത്തേക്കയച്ചു. കായംകുളത്തിനടുത്തുള്ള പുതുപ്പള്ളിയിലെ 
രാമന്‍പിള്ള ആശാന്റെ ഗുരുകുലത്തില്‍ നാണു ഇരുപതാം വയസ്സു മുതല്‍ 
മൂന്നുവര്‍ഷം വിദ്യ അഭ്യസിച്ചു. സമീപത്തെ ആഭിജാത്യമുള്ള ഒരു ഈഴവ 
തറവാട്ടിലാണ്‌ അന്നു താമസിച്ചിരുന്നത്‌. 


നാണു മിടുക്കനായ ഒരു ശിഷ്യനാണെന്നു ആശാന്‍ ബോധ്യമായി. 
ഓരോ കുട്ടികളെയും അവരവരുടെ കഴിവനുസരിച്ചാണ്‌ പഠിപ്പിച്ചിരുന്നത്‌. 
ആദ്യമേ രഘുവംശവും കുമാരസംഭവവുമാണ്‌ നാണുവിനെ പഠിപ്പിക്കാനു 
ദ്ദേശിച്ചിരുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ ബുദ്ധിപാടവം കണ്ട്‌ ആശാന്‍ 
നാണുഭക്തനെ വ്യാകരണം, തര്‍ക്കശാസ്ത്രം, വേദാന്തം എന്നിവയെല്ലാം പഠി 
പ്പിച്ചു. 

കുറേക്കാലത്തെ പഠനത്തിനുശേഷം നാണുഭക്തന്‍ മനസ്സിലായി ഇനി 
തന്റെ യാത്ര തുടരണമെന്ന്‌. കഠിനമായ വയറുകടി ബാധിച്ചതോടുകൂടി 
അദ്ദേഹം ചെമ്പഴന്തിയിലേക്ക്‌ തിരിച്ചു പോയി. അതിനുശേഷം ചുറ്റുമുള്ള 
അഞ്ചുതെങ്ങ്‌, കടയ്ക്കാവൂര്‍ എന്നീയിടങ്ങളിലെ കുടിപ്പള്ളിക്കുടങ്ങളില്‍ 
ആശാനായി ജോലിചെയ്തു. അങ്ങനെ അദ്ദേഹം “നാണുവാശാ”നായി. അദ്ദേ 
ഹത്തിന്റെ ആത്മീയചിന്ത ഈ സമയത്ത്‌ വികസിച്ചു. ശ്രീസുര്രഹ്മ 


ശ്ശീനാരായണശുരു-ലഘുജിവചതരിത്രം 793 





ണ്യനെയും പരമശിവനെയും പറ്റി സ്തോത്രങ്ങള്‍ രചിച്ചു. മാത്രമല്ല, ജയദേ 
വന്റെ ഗീതഗോവിന്ദം നല്ലതുപോലെ പഠിക്കുകയും ചെയ്തു. സന്യാസത്തി 
നുള്ള തയ്യാറെടുപ്പുകളായിരുന്നിരിക്കണം ഇവയെല്ലാം. 


നാണുവാശാന്റെ ആത്മീയചിന്തയെപ്പറ്റി മാതാപിതാക്കള്‍ക്ക്‌ അത്യധികം 
ആകാംക്ഷയുണ്ടായി. ഭക്തിമാര്‍ഗത്തില്‍നിന്ന്‌ അദ്ദേഹത്തെ പിന്‍തിരിപ്പിച്ച്‌ 
ഒരു ഗൃഹസ്ഥനാക്കണമെന്ന്‌ അവര്‍ക്ക്‌ തോന്നി. അങ്ങനെ അദ്ദേഹത്തിന്റെ 
ഒരടുത്ത ബന്ധുവിനുതന്നെ വിവാഹമാലോചിച്ചു. അന്നത്തെ പതിവനുസ 
രിച്ച്‌ നാണുവാശാന്റെ സമ്മതമൊന്നും ചോദിച്ചില്ല. കാരണം വധു അദ്ദേഹ 
ത്തിനു വളരെ പരിചയമുള്ളവള്‍ തന്നെ ആയിരുന്നു. സഹോദരിമാര്‍ വധു 
വിന്‌ വിവാഹവസ്ത്രങ്ങള്‍ കൊടുത്ത്‌ വിളിച്ച്‌ വീട്ടില്‍ക്കൊണ്ടുവന്നു. അതാ 
യിരുന്നു നാട്ടുനടപ്പ്‌, അതോടെ നാണുവാശാന്റെ വിവാഹം കഴിഞ്ഞു. 


എന്നാല്‍ ഇതുകൊണ്ടൊന്നും (ബ്രഹ്മചര്യത്തില്‍നിന്നും സന്യാസ 
ത്തില്‍നിന്നും നാണുവാശാനെ പിന്തിരിപ്പിക്കാന്‍ പറ്റിയില്ല. ഭാര്യാഭര്‍ത്താക്ക 
ന്മാരായി കഴിയാതെ ആ ബന്ധം ക്രമേണ ഇല്ലാതായി. നാണുവാശാന്‍ ഭാര്യ 
യോടു പറഞ്ഞത്‌ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. 


“ലോകത്തില്‍ ഓരോരുത്തരും ഓരോ കാര്യസാധ്യത്തിനായി ജനിക്കു 
ന്നവരാണ്‌. എനിക്കും നിങ്ങള്‍ക്കും ഓരോ പ്രത്യേകകാര്യം സാധിക്കേണ്ട 
തായി ഉണ്ടായിരിക്കും. നിങ്ങള്‍ നിങ്ങളുടെ കാര്യം നോക്കുക. ഞാന്‍ എന്റെ 
കാര്യം നോക്കട്ടെ.” 


അങ്ങനെ ബുദ്ധഭഗവാനെപ്പോലെ വിവാഹം കൊണ്ടൊന്നും പരിത്യാ 
ഗത്തില്‍നിന്ന്‌ അദ്ദേഹത്തെ വ്ൃയതിചലിപ്പിക്കാന്‍ കഴിഞ്ഞില്ല; വാസ്തവത്തില്‍ 
അതുകൊണ്ട്‌ സന്യാസം വേഗം സ്വീകരിച്ചുവെന്നേയുള്ളു. ഇരുപത്തിയാറാം 
വയസ്സില്‍ അദ്ദേഹം തന്റെ ജന്മഗൃഹത്തോട്‌ എന്നെന്നേക്കുമായി വിട പറ 
ഞ്ഞു, സന്യാസത്തിലേക്കു കടന്നു. 


കുറച്ചുനാള്‍ അദ്ദേഹം പഴയ സഹപാഠിയായിരുന്ന പെരുനെല്ലില്‍ 
കൃഷ്ണന്‍ വൈദ്യരുടെ വീട്ടില്‍ തങ്ങി. ഭാവിയില്‍ പ്രിയസുഹൃത്താകാന്‍ 
പോകുന്ന ഒരാളെ അവിടെവച്ചു കണ്ടുമുട്ടി. കുഞ്ഞന്‍പിള്ള എന്ന യോഗിയെ. 
പില്‍ക്കാലത്തു “ചട്ടമ്പിസ്വാമികള്‍” എന്ന പേരില്‍ പ്രസിദ്ധനായി ഇദ്ദേഹം. 
നാണുവാശാനും കുഞ്ഞന്‍പിള്ളയ്ക്കും അന്യോന്യം മതിപ്പുതോന്നി. മാത്ര 
മല്ല അവര്‍ക്ക്‌ രണ്ടുപേര്‍ക്കും താല്‍പ്പര്യമുള്ള വിഷയങ്ങളുമുണ്ടായിരുന്നു. 
വേദാന്തം, ശൈവസിദ്ധാന്തം, തമിഴ്‌ പരരാണികസാഹിത്യം. നാണുവാശാന്‍ 
കുഞ്ഞന്‍പിള്ളയുടെ ഗുരുവും ഹഠയോഗവിദഗ്ധനും സുബ്രഹ്മണ്യഭക്തനു 
മായ തൈയ്ക്കാട്ട്‌ അയ്യാവിനെ ഇതുവഴി പരിചയപ്പെടാനും കഴിഞ്ഞു. 

ഭാവിയിലുള്ള തന്റെ രാജയോഗസാധനയ്ക്കു പ്രാരംഭമെന്ന നിലയ്ക്കു 
നാണുവാശാന്‍ ഹഠയോഗം പഠിച്ചു. അതിനുശേഷം തെക്കന്‍ തിരുവിതാം 
കൂറില്‍ - എന്നല്ല തെക്കന്‍ ഭാരതത്തില്‍ത്തന്നെ -പലയിടത്തും യാത്ര 
ചെയ്തു. എണ്ണമറ്റ മറ്റു പുണ്യാത്മാക്കള്‍ ചെയ്തതുപോലെ സത്യം കണ്ടു 


794 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


പിടിക്കാന്‍ അദ്ദേഹം കഠിനതപസ്സിരുന്നു. രാത്രികള്‍ നക്ഷ്രതങ്ങളുടെകീഴില്‍ 
അദ്ദേഹം ഉറങ്ങി. 


എന്നാല്‍ തന്റെ തപസ്സിനിടയില്‍ ജനങ്ങളില്‍ നിന്ന്‌ മാറിനില്‍ക്കാന്‍ 
അദ്ദേഹം വെമ്പിയില്ല. മുക്കുവന്റെ കുടിലിലോ അധഃകൃതന്റെ മാടത്തിലോ 
മുസ്ലീമിന്റെയോ ക്രിസ്ത്യാനിയുടെയോ വീട്ടിലോ പോകാനോ അവരുടെ 
ഭിക്ഷ വാങ്ങാനോ, അദ്ദേഹം മടികാട്ടിയില്ല. ഇസ്ലാമിലെ സൂഫി പരമ്പരയും 
മനുഷ്യര്‍ തമ്മിലുള്ള സാഹോദര്യത്തിന്റെ കല്‍പ്പനകളും അദ്ദേഹം ഇഷ്ട 
പ്പെട്ടു. അതുപോലെതന്നെ ക്രിസ്തുമതത്തിലെ കനിവും സേവനതല്‍പ്പരത 
യും. അദ്ദേഹം ലോകത്തെ തന്റെ വീടായി കണ്ടു. വസുധൈവ കുടുംബകം. 


ഈ സമയത്താണ്‌ “നാണുവാശാന്‍' “നാണുസ്വാമി'യായി പരിണമിച്ച 
ത്‌. അദ്ദേഹത്തിനെ കാണാന്‍ വന്നിരുന്ന സാധുക്കള്‍ അദ്ദേഹത്തിന്റെ ദൈവി 
കചൈതന്യം കണ്ട്‌ വിസ്മയിച്ചിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്‌ പരമ്പരാഗത 
മായും സ്വപഠനംകൊണ്ടും നല്ല ആയുര്‍വേദവിജ്ഞാനവുമുണ്ടായിരുന്നു. 
അതുകൊണ്ട്‌ തന്നാലാവുന്ന ചികിത്സയൊക്കെ അദ്ദേഹം കല്‍പ്പിക്കുമായി 
രുന്നു. സ്വാഭാവികമായി നാണുസ്വാമിയുടെ ദിവ്യാത്ഭുതങ്ങളെപ്പറ്റിയുള്ള കഥ 
കള്‍ പരന്നു. വാസ്തവത്തില്‍ സ്വാമിയുടെ സഹാനുഭൂതിയോടെയുള്ള പെരു 
മാറ്റത്തില്‍ നിന്നുതന്നെയാണ്‌ ഈ അത്ഭുതങ്ങളൊക്കെ ഉണ്ടായത്‌. 


കന്യാകുമാരി ജില്ലയിലെ മരുത്വാമല എന്ന കുന്നിനുമുകളിലെ ഒരു 
ഗുഹയില്‍ നാണുസ്വാമി കുറേക്കാലം കഴിഞ്ഞുകൂടി പ്രകൃതിസൌന്ദര്യം 
കൊണ്ടനുഗൃഹീതമായ ഒരു സ്ഥലമാണത്‌. അനന്തമായ ച്രകവാളസീമകള്‍ 
കാണാം. വിദൂരതയില്‍ സമുദ്രവും. അദ്ദേഹം അധികസമയവും ഗുഹയ്ക്കു 
ള്ളില്‍ യോഥാസനത്തില്‍ ധ്യാനനിരതനായി ഇരുന്നു. ദാഹിക്കുമ്പോള്‍ അടു 
ത്തുള്ള ശുദ്ധമായ അരുവിയില്‍ നിന്ന്‌ വെള്ളം കുടിക്കും. ആയുര്‍വേദവി 
ജ്ഞാനം കാരണം അവിടത്തെ ചെടികളെപ്പറ്റി അറിയാമായിരുന്നു. കാട്ടു 
ക്കൊടി എന്ന ചെടിയുടെ ഇലകള്‍ എടുത്തു പിഴിഞ്ഞു വെയിലത്തു വച്ചിരു 
ന്നാല്‍ അപ്പം പോലെയാകും, പോഷകഗുണവുമുണ്ട്‌, സ്വാദും മോശമില്ല. 
പിന്നെ ചില കിഴങ്ങുവര്‍ഗങ്ങളും കിട്ടുമായിരുന്നു. 


ഇങ്ങനെ ഏതാനും നാള്‍ കഠിനതപസ്സും സാധനയും ധ്യാനവും കഴി 
ഞ്ഞപ്പോള്‍ ശ്രീബുദ്ധനെപ്പോലെ നാണുസ്വാമിയും പ്രബുദ്ധനായി; അദ്ദേഹം 
ഒരു ജീവന്മുക്തയോഗിയായി. പിന്നീട്‌ തന്റെ പ്രധാനകൃതിയായ “ആത്മോപ 
ദേശശതക'ത്തില്‍ വിവരിച്ചതുപോലെ ആത്മജ്ഞാനവും ്രഹ്മജ്ഞാനവും 
ലഭിച്ചു. തന്റെ ധ്യാനംവഴി മായ എന്ന മൂടുപടത്തിനെ മറികടന്ന്‌ യഥാര്‍ഥ 
സത്യം എന്താണെന്നു അദ്ദേഹം കണ്ടെത്തി. 


ഇതോടെ അദ്ദേഹം “നാണുസ്വാമി' അല്ല, “ശ്രീനാരായണ ഗുരുസ്വാമി” 
ആയിത്തീര്‍ന്നു. ഇനിയിപ്പോള്‍ തന്റെ തത്വങ്ങളും ലഭിച്ച ഉള്‍ക്കാഴ്ചയും തന്നി 
ലുണ്ടായ പ്രബുദ്ധതയുടെ വെളിച്ചവും സാധാരണ ജനങ്ങളുടെ ഇടയില്‍ പ്രച 
രിപ്പിക്കേണ്ട കാലമായി എന്നും മനസ്സിലായി. ഇനി കര്‍മയോഗിയായിത്തന്നെ 
സ്വാമിക്ക്‌ മുമ്പോട്ടു പോകേണ്ടിവരും എന്നും ഉറപ്പായി. മുപ്പത്തിയൊന്നാം 


ശ്രീനാരായണശഗുരു-ചഘുജ?വചതി/(തം 795 


വയസ്സില്‍ അങ്ങനെ ജീവന്മുക്തതേജസ്സായ അദ്ദേഹം മരുത്വാമലയില്‍ നിന്ന്‌ 
താഴ്വാരത്തേക്ക്‌ ഇറങ്ങിവന്നു. 


അങ്ങനെ വര്‍ഷങ്ങളോളം, സത്യം പറഞ്ഞാല്‍ സ്വജീവിതകാലം മുഴു 
വന്‍, അദ്ദേഹം എന്തിനാണോ തയ്യാറായിക്കൊണ്ടിരുന്നത്‌ ആ സമയം വന്നെ 
ത്തി. അദ്വൈതത്തിന്റെ വെളിച്ചത്താല്‍ സനാതനധര്‍മത്തെ മറച്ചിരുന്ന ഇരു 
ട്ടിനെ തുടച്ചുമാറ്റാന്‍ ശ്രീനാരായണഗുരുസ്വാമികള്‍ സന്നദ്ധനായി. 


അരുവിപ്പുറത്തെ പ്രതിഷ്ഠ 


v 


സ്വാമി വിവേകാനന്ദന്‍ ഒരിക്കല്‍ പറഞ്ഞതാണ്‌: “അദ്വൈതത്തിന്റെ സ 
ത്ൃവും ശുദ്ധിയും നാം പ്രായോഗിക ജീവിതത്തില്‍ തന്നെ കൊണ്ടുവരണം. 
ശ്രീശങ്കരന്‍ അദ്വൈതത്തിനെ കാട്ടിലും മലയിലും മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ 
ഇതിനെ അവിടങ്ങളില്‍നിന്ന്‌ കൊണ്ടുവന്ന്‌ സാധാരണ ജനങ്ങളുടെയും ജന 
സമൂഹത്തിന്റെയും മുമ്പില്‍ അതിനെ പടുത്തുയര്‍ത്തുകയാണ്‌ എന്റെ 
ലക്ഷ്യം.” 

ഇതുതന്നെയാണ്‌ ശ്രീനാരായണ ഗുരുസ്വാമി ചെയ്തത്‌. സാധാരണ 
ക്കാര്‍ക്ക്‌ ദുരൂഹമായ തത്വശാസ്ത്രം കൊണ്ടുമാത്രം തൃപ്തിപ്പെടാതെ 
അദ്ദേഹം തന്റെ ജ്ഞാനത്തിനെ കര്‍മത്തിലേക്കു കൊണ്ടുവന്നു. 

ഗുരുദേവന്‍ ഇതുചെയ്തത്‌ പ്രശസ്തവും ശ്രദ്ധേയവുമായ ഒരു പ്രവൃത്തി 
യിലൂടെയായിരുന്നു. ശരിക്കും ദൈവകല്‍പ്പിതമായ ഒരു കലാപം എന്നുതന്നെ 
പറയാം. അല്‍പ്പം ഫലിതത്തോടെ, ആരെയും വെറുപ്പിക്കാതെ, വലിയ കോലാ 
ഹലങ്ങളൊന്നുമില്ലാതെ അദ്ദേഹം യാഥാസ്ഥിതികത്വത്തിനെയും സനാതന 
ധര്‍മത്തില്‍ കയറിപ്പടര്‍ന്നിരുന്ന അനാവശ്യങ്ങളെയും വെല്ലുവിളിച്ചു. അതി 
നദ്ദേഹത്തിന്‌ പ്രത്യേകമായ ഒരു പ്രതിഭ തന്നെയായിരുന്നു. 


തന്റെ ധിഷണാശക്തി കൊണ്ടും ജ്ഞാനരപബോധനംകൊണ്ടും 
അദ്ദേഹം നൂറുകണക്കിന്‌ വര്‍ഷങ്ങളായി കേരളത്തില്‍ നിലനിന്നിരുന്ന 
വിശ്വാസങ്ങളെ ഉന്മുലനാശം ചെയ്യാന്‍ തയ്യാറായി. ഈ വിശ്വാസ 
ങ്ങളെക്കൊണ്ട്‌ ബുദ്ധിമുട്ടുന്നവരും ഇതില്‍നിന്ന്‌ പ്രയോജനം കിട്ടുന്നവരു 
മായ ആരും ഈ ആചാരങ്ങളെ ചോദ്യം ചെയ്യാന്‍ ഒരുസെട്ടിരുന്നില്ല. ഉദാഹ 
രണത്തിന്‌ “ഉയര്‍ന്നജാതി'ക്കാര്‍ക്ക്‌ മാത്രമേ (ത്രിമൂര്‍ത്തികളെ ആരാധിക്കാന്‍ 
അധികാരമുണ്ടായിരുന്നുള്ളൂ. ബ്രാഹ്മണര്‍ക്കു മാത്രമേ പ്രതിഷ്ഠകള്‍ നട 
ത്താനുള്ള അധികാരമുണ്ടായിരുന്നുള്ളു. 


എന്തുകൊണ്ടാണിത്‌? ആര്‍ക്കുമറിയില്ല. പക്ഷേ എന്നും അങ്ങനെയാ 
യിരുന്നില്ലേ ആചാരം? അതിനെ മാറ്റിമറിക്കാന്‍ പറ്റുമോ? 

ഈ ചുറ്റുപാടിലായിരുന്നു ഗുരുദേവന്റെ അരുവിപ്പുറം പ്രതിഷ്ഠ. 
അന്നത്തെ സമൂഹത്തില്‍ ഒരു അണുബോംബിടുന്നതിനു തുല്യമായ ഒരു 
സംഭവമായിരുന്നു ഇത്‌. ശ്രീബുദ്ധനും മഹാവീരനും ചെയ്തതുപോലെ ധര്‍മ 
ത്തില്‍ ഇതുമൊരു കോളിളക്കം സൃഷ്ടിച്ചു. ക്രിസ്തുമതത്തില്‍ മാര്‍ട്ടിന്‍ ലൂതര്‍ 


796 ശ്രീനാരായണ ഗുരുദേവഷ്യതികശീ സനമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


പള്ളിവാതിലില്‍ തന്റെ “ടട പ്രബന്ധങ്ങള്‍” ആണിയടിച്ചു പ്രദര്‍ശിപ്പിച്ചതു 
പോലെ അക്രമരഹിതമായ ഒരു മാനസിക വിപ്ലവം. 


ഒരു വിപ്ലവത്തിന്റെ തുടക്കം കുറിച്ച സ്ഥലമാണെന്നൊന്നും അരുവി 
പ്പുറം കണ്ടാല്‍ തോന്നുകയില്ല. തിരുവനന്തപുരത്തിനടുത്ത്‌ നെയ്യാറിന്റെ തീര 
ത്തുള്ള ചെറിയ ഒരു ഗ്രാമം. മരുത്വാമലയില്‍ നിന്നും ഗുരുദേവന്‍ ഈ സുന്ദ 
രമായ ഗ്രാമ്രദേശത്തേക്കാണ്‌ പോയത്‌. പ്രകൃതിസൌന്ദര്യം ആസ്വദിച്ചു 
കൊണ്ട്‌ ധ്യാനത്തിലിരിക്കാന്‍ പറ്റിയ വലിയ പാറക്കെട്ടുള്ള ഒരു കുന്നുമ്പുറം; 
താമസിക്കാന്‍ ഒരു ഗുഹ. പ്രകൃതിയാല്‍ അനുഗൃഹീതമായ പല സ്ഥല 
ങ്ങളിലും ഗുരുദേവന്‍ തന്റെ ആസ്ഥാനങ്ങളുണ്ടാക്കിയിട്ടുണ്ട്‌. ഏറ്റവും നല്ല 
ഉദാഹരണം വര്‍ക്കലയിലെ ശിവഗിരി തന്നെ. 

ഒരു ദിവ്യതേജസ്വി അരുവിപ്പുറത്തെത്തിയതായി അറിഞ്ഞ്‌ ജനങ്ങള്‍ 
അവിടെ തിങ്ങിക്കൂടാന്‍ തുടങ്ങി. അദ്ദേഹത്തിന്റെ ദര്‍ശനത്തിനും ഉപദേശ 
ത്തിനും വേണ്ടി മാറാത്ത രോഗവുമായി വന്ന പലരേയും അദ്ദേഹം സാന്ത്വ 
നപ്പെടുത്തുകയും മരുന്നുകള്‍ നല്‍കി അയയ്ക്കുകയും ചെയ്തു. മിക്കവരും 
സുഖം പ്രാപിക്കുകയും ചെയ്തു. പതിവുപോലെ അദ്ദേഹത്തിന്റെ അത്ഭുത 
സിദ്ധികളെപ്പറ്റിയുള്ള കഥകളും പരക്കാന്‍ തുടങ്ങി. ഇങ്ങനെ മുമ്പോട്ടു 
പോയാല്‍ അധികം താമസിയാതെ അദ്ദേഹത്തിനെ ദൈവമായി ആരാധി 
ക്കാന്‍ തുടങ്ങുമെന്നുള്ള ആശങ്ക തന്നെ വരാന്‍ തുടങ്ങി. അങ്ങനെ അരുവി 
പ്പുറത്ത്‌ ഒരു ക്ഷേത്രം പണിയണമെന്നുള്ള ആശയം ഉയര്‍ന്നു വന്നു. മാത്ര 
മല്ല ഒരു ക്ഷേത്രം വന്നുകഴിഞ്ഞാല്‍ അതിനെ കേന്ദ്രീകരിച്ച്‌ പരിശുദ്ധിയും 
ബുദ്ധിയും വിവേകവും വളരുമല്ലോ. 


ചെറുപ്പകാലത്ത്‌ സുബ്രഹ്മണ്യഭക്തനും കൃഷ്ണഭക്തനുമായിരുന്നെ 
ങ്കിലും ക്രമേണ ഗുരുദേവന്‍ ഒരു ശിവഭക്തനായിത്തീര്‍ന്നിട്ടുണ്ടായിരുന്നു. 
മരുത്വാമലയിലെ തപസ്സിന്റെ കാലമായപ്പോഴേക്കും ഗുരുദേവന്റെ ഇഷ്ടദേ 
വന്‍ ശിവന്‍ തന്നെയായിരുന്നു. പശുപതിയായി സിന്ധു- സരസ്വതി 
സംസ്കാരത്തില്‍ ആരാധിക്കപ്പെട്ടവനും ദക്ഷിണമൂര്‍ത്തിയായി വരദാനം 
ചെയ്യുന്നവനും; ചിദംബരത്തെ നടരാജനായി സൃഷ്ടി-സ്ഥിതി-സംഹാര 
നൃത്തം ചെയ്യുന്നവനും; കാലഭൈരവനായി സംഹാരമൂര്‍ത്തിയുമാകുന്ന പര 
മേശ്വരന്‍. 


സനാതനധര്‍മത്തിലെ ഏറ്റവും സങ്കീര്‍ണവും ദുര്‍ഗ്രഹവുമായ മൂര്‍ത്തി; 
ഒരേസമയം ബ്രഹ്മചാരിയും കമിതാവും; ഒരേ സമയം ചുടലചാമ്പല്‍ ധരിച്ച 
കാട്ടാളനും സുന്ദരമൂര്‍ത്തിയായ അര്‍ധനാരീശ്വരനും; ആ പരമശിവനെയാണ്‌ 
ഗുരുദേവന്‍ അരുവിപ്പുറത്തു പ്രതിഷ്ഠിക്കാന്‍ ഉദ്ദേശിച്ചത്‌. 

ഉടനെതന്നെ ഒരു ചോദ്യചിഹ്നം ഉയര്‍ന്നു: ആരായിരിക്കും ഈ പ്രതിഷ്ഠ 
നടത്തുന്നത്‌? ഈ കാട്ടിന്റെ നടുവില്‍ ഏതു ബ്രാഹ്മണന്‍ വരും? മുഹൂര്‍ത്തവും 
കണ്ടുപിടിച്ചു. 1063 ME ലെ (1888 CE ലെ) കുംഭമാസത്തില്‍ ശിവരാത്രിദി 
വസം അര്‍ധരാത്രിക്ക്‌. കിഴക്കേക്കരയിലുള്ള വലിയ ഒരു പാറ പ്രതിഷ്ഠാമ 
ണ്ഡലമായി കണ്ടെത്തി. അതിനുചുറ്റുമുള്ള ഭാഗങ്ങളെല്ലാം വൃത്തിയാക്കി മാല 


ശ്രീനാരായണഗുരു-ചഘുജ?വചതി;തം 797 


കളും തോരണങ്ങളും അവിടെത്തുക്കി; പന്തലിട്ടു; നാഗസ്വരം മുഴങ്ങി. ഗുരു 
ദേവന്‍ ധ്യാനനിമഗ്നനായിരുന്നു. 


ഭക്തന്മാര്‍ക്ക്‌ അങ്കലാപ്പാകാന്‍ തുടങ്ങി. വിഗ്രഹമെവിടെ? പ്രതിഷ്ഠി 
ക്കുന്നയാളോ? 

കുമാരനാശാന്‍ എഴുതിയ ഗുരുദേവന്റെ അപൂര്‍ണമായ ജീവചരിത്ര 
ത്തില്‍ നിന്നുള്ള ഒരു വിവരണം: 


“അര്‍ധരാത്രിക്ക്‌ സ്വാമിയെഴുന്നേറ്റ്‌ നദിയിലേക്കിറങ്ങി. കുറച്ചുകഴിഞ്ഞ്‌ 
പൊങ്ങിവന്നത്‌ കയ്യിലൊരു ശിവലിംഗവുമായിട്ടാണ്‌. അതുംകൊണ്ടദ്ദേഹം 
പീഠത്തിന്റെയടുക്കലേക്കു പോയി. കണ്ണുകളടച്ച്‌ ധ്യാനനിഷ്ഠനായി അവി 
ടെനിന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളില്‍ നിന്നു ധാരധാരയായി കണ്ണീരൊഴു 
കി, ലോകത്തിനെത്തന്നെ മറന്നതായിത്തോന്നി. വിഗ്രഹത്തെ മാറോടണച്ചു 
പിടിച്ചിരുന്നു. ഇങ്ങനെ അദ്ദേഹം മൂന്നുമണിക്കൂറോളം നേരം നിന്നു. ജനങ്ങ 
ളില്‍നിന്നും “ഓം നമഃ ശിവായ!” എന്ന ആരവമുയര്‍ന്നു. ഒരേ ഒരു ചിന്ത, 
ഒരേ ഒരു വ്യഗ്രത, ഒരേ ഒരു സ്തോത്രം: “ഓം നമഃ ശിവായ!” ” 


അതൊരപൂര്‍വമായ നിമിഷമായിരുന്നു; പ്രചണ്ഡവും. മനുഷ്യന്‍ ദൈവ 
മാകുന്ന നിമിഷം. ഭഗവാനോടു താദാത്മ്യം പ്രാപിക്കുന്ന നിമിഷം. ശിവമയ 
മാകുന്ന നിമിഷം. 


വെളുപ്പിന്‌ മൂന്നുമണിക്ക്‌ സര്‍വാചാരങ്ങളോടുംകൂടി ഗുരുദേവന്‍ ആ 
പ്രതിഷ്ഠ നടത്തി. 


ഇതായിരുന്നിരിക്കണം ആദ്യത്തെ സത്യാഗ്രഹം - ആ വാക്ക്‌ ഗാന്ധിജി 
അന്നു കണ്ടുപിടിച്ചിട്ടു തന്നെയില്ലായിരുന്നുവെങ്കിലും. ആത്മശക്തിയും 
സന്മാര്‍ഗശക്തിയുമുപയോഗിച്ച്‌ അഹിംസയോടുകൂടി ദൈവത്തിനും മനു 
ഷ്യനും നിരക്കാത്ത ഒരു ആചാരത്തിനെ ഗുരുദേവന്‍ ശാന്തമായി എതിര്‍ത്തു. 
ആര്‍ക്കും നീതിപരമെന്നു തോന്നുന്ന വിധത്തില്‍, ആരോടും സ്പര്‍ദ്ധയില്ലാ 
തെ. ദശാബ്ദങ്ങള്‍ക്കുശേഷം ദണ്ഡിയിലേക്കു മഹാത്മാഗാന്ധി നടത്തിയ 
ജൈയത്രയാത്രയുടെയും ഉപ്പുസത്യാഗ്രഹത്തിന്റെയും ഒരു മുന്നോടിയായിരുന്നു 
ഇത്‌. 

ഈ പ്രതിഷ്ഠയുടെ പ്രാധാന്യം പറഞ്ഞറിയിക്കുവാന്‍ പ്രയാസമാണ്‌. 
മൌനമായും എന്നാല്‍ ശക്തമായും ധീരമായും മുമ്പോട്ടു കൊണ്ടു വന്ന ഒരാ 
ശയമുണ്ട്‌ ഇതില്‍. അതായത്‌ സനാതനധര്‍മം എല്ലാവരുടേതുമാണ്‌, മതനേ 
താക്കന്മാരുടെയോ പൂജാരിമാരുടെയോ “ഉയര്‍ന്ന ജാതി'ക്കാരുടെയോ മാത്രം 
കുത്തകയല്ല അത്‌. തങ്ങളുടേതായ ധര്‍മത്തെ തിരിച്ചുവാങ്ങാന്‍ ബഹുജന 
ങ്ങള്‍ എടുത്ത തീരുമാനത്തിനെയാണ്‌ ആ സംഭവം അടിവരയിട്ടു കാട്ടിയത്‌. 
ധര്‍മം എന്നും പൊതുജനങ്ങളുടേതായിരുന്നു. ബ്രാഹ്മണര്‍ക്കും ക്ഷത്രി 
യര്‍ക്കും അതില്‍ അവകാശം കൊടുത്തത്‌ അവര്‍ക്കതിനെ സ്വന്തം ചൊല്‍പ്പ 
ടിയില്‍ നിറുത്താന്‍ വേണ്ടിയായിരുന്നില്ല. അതിനെ കാത്തുരക്ഷിക്കാനും 
പോഷിപ്പിക്കാനും വേണ്ടി മാത്രമായിരുന്നു. 


798 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1 


അതില്‍ ബ്രാഹ്മണരും ക്ഷത്രിയരും തികച്ചും പരാജയപ്പെടുകയും 
ചെയ്തിരുന്നു എന്നു വ്യക്തമാണ്‌. അല്ലെങ്കില്‍ എന്തുകൊണ്ട്‌ അവര്‍ ഭാരത 
ത്തില്‍ ഒരു വലിയ മതില്‍ക്കെട്ട്‌ (Great Wall of India) കെട്ടിയില്ല? ഖൈബര്‍, 
ബോളന്‍ എന്നീ ചുരങ്ങളില്‍ വെറുമൊരു തടസ്സമുണ്ടാക്കിയിരുന്നെങ്കില്‍ കാലാ 
കാലങ്ങളായി പ്രാകൃതന്മാര്‍ അതുവഴി വന്നു വടക്കന്‍ ഭാരതത്തില്‍ കയറി 
അന്തമില്ലാത്ത അക്രമം കാട്ടിയതിനെ തടയാമായിരുന്നില്ലേ? സംസ്കാരമി 
ല്ലാത്ത പ്രാകൃതര്‍ വിശ്വവിദ്യാലയങ്ങളായ നളന്ദയും തക്ഷശിലയും നശിപ്പി 
ച്ചപ്പോള്‍, ധര്‍മത്തിന്‌ ഭയങ്കരമായ നാശനഷ്ടം വന്നപ്പോള്‍, എന്താണ്‌ ക്ഷതി 
യന്മാര്‍ നിഷ്പ്രഭരായി നിന്നത്‌? 


അന്യമതക്കാര്‍ കഴുകന്മാരെപ്പോലെ ധര്‍മാനുയായികളെ ആക്രമിച്ച 
പ്പോള്‍ എന്തുകൊണ്ട്‌ ബ്രാഹ്മണന്മാര്‍ ഒരു നവോത്ഥാനവുമായി വന്ന്‌ ഭാരത 
മാതാവിനെ ഉയര്‍ത്തെഴുന്നേല്‍പ്പിച്ചില്ല? ജാതിസ്പര്‍ധയും അടിച്ചമര്‍ത്തലും 
അഴിഞ്ഞാടിയ ഭാരതത്തിന്‌ അവരെന്തുകൊണ്ട്‌ സ്വന്തം നേതൃത്വവും മാത്യ 
കയും കൊണ്ട്‌ ധര്‍മത്തെ പുനരുദ്ധരിച്ചില്ല? അവരുടെ സ്വാര്‍ഥതാല്‍പ്പര്യ 
ത്തിന്റെ പേരില്‍ ഭാരതമാതാവിന്റെ എത്രയെത്ര പുത്രന്മാരും പുത്രിമാരും 
നിരക്ഷരകുക്ഷികളായി, ഹതഭാഗ്യരായി ജീവിതം പാഴാക്കി? എത്രയെത്ര കാളി 
ദാസന്മാരും ആര്യഭട്ടന്മാരും, ഗാര്‍ഗിമാരും, പാണിനികളും ഭാരതമാതാവിന്‌ 
അവര്‍ മൂലം നഷ്ടപ്പെട്ടു? എത്രയ്രെത രത്നങ്ങള്‍ ചെളിയില്‍ക്കിടന്ന്‌ മങ്ങി 
പ്പോയി? 


ചുരുക്കം പറഞ്ഞാല്‍ തങ്ങളില്‍ അര്‍പ്പിതമായ വിശുദ്ധമായ കടമകള്‍ 
ബ്രാഹ്മണരും ക്ഷത്രിയരും നിറവേറ്റിയില്ല. അതിനുപകരം അവര്‍ക്കു കിട്ടിയ 
അധികാരം അവരെ ചീത്തയാക്കുകയാണ്‌ ചെയ്തത്‌. അവര്‍ സ്വാര്‍ഥമതിക 
ളായി തന്‍കാര്യം നോക്കിയതേയുള്ളു. അതുകാരണം ബഹുജനങ്ങള്‍ക്ക്‌ അവ 
രില്‍നിന്ന്‌ സനാതനധര്‍മത്തെ പിടിച്ചുവാങ്ങുകയേ മാര്‍ഗമുണ്ടായിരുന്നുള്ളു. 
ആ സന്ദേശമാണ്‌ ഗുരുദേവന്‍ തന്റെ ലളിതവും സാഹസികവും പാവനവും 
ആയ ഈ പ്രയത്നത്തിലൂടെ വിളംബരം ചെയ്തത്‌. 


ചരിത്രത്തിലൊരിക്കലും തങ്ങളുടെ പക്കലുള്ള അധികാരം ആരും 
വെറുതേ വിട്ടു കൊടുത്തിട്ടില്ല. കേരളത്തിലും യാഥാസ്ഥിതികന്മാര്‍ ഈ 
ചോദ്യം ഉന്നയിച്ചു. “അ്രാഹ്മണന്‍ എങ്ങനെ വിഗ്രഹപ്രതിഷ്ഠ നടത്തും?” 
അതിനു ശാന്തമായിട്ട്‌ ഗുരുദേവന്‍ കൊടുത്ത മറുപടി കുറിക്കുകൊള്ളുന്ന 
തായിരുന്നു. “വിഷമിക്കേണ്ട, ഞാന്‍ വെറും ഈഴവശിവനെയല്ലേ പ്രതിഷ്ഠി 
ച്ചുള്ളു?” 

ആ സമയമായ ചോദ്യം ഒരു വലിയ വിരോധാഭാസത്തെ മുമ്പോട്ടു 
കൊണ്ടുവന്നു. അനന്തവും ലോകം നിറഞ്ഞുനില്‍ക്കുന്ന സൃഷ്ടാവുമായ 
ശിവന്‍ എങ്ങനെ “വെറും ഈഴവശിവനാകും?” തിരിച്ചു ചോദിക്കുകയാണെ 
ങ്കില്‍, അനന്തവും ലോകം നിറഞ്ഞുനില്‍ക്കുന്ന സൃഷ്ടാവുമായ ശിവന്‍ 
എങ്ങനെ ബ്രാഹ്മണരുടെ “ഉടമസ്ഥത യിലായി? അങ്ങനെയല്ലേ അവര്‍ക്കു 
മാത്രമേ ശിവനുമായി സമ്പര്‍ക്കം പുലര്‍ത്താന്‍ പറ്റു എന്നു പറയാന്‍ തുട 


ഗശീനാരായണഗുരു-ലഘുജിവചതരി്രം 799 





ങ്ങിയത്‌? മാത്രമല്ല, എന്തുകൊണ്ടാണ്‌ ബ്രാഹ്മണത്വം ജനനം കൊണ്ടുമാത്രം 
തീരുമാനിക്കപ്പെടുന്നത്‌, ഒരു ബ്രാഹ്മണന്‍ പില്‍ക്കാലത്ത്‌ കുറ്റവാളിയോ കൊല 
യാളിയോ ആയിത്തീര്‍ന്നാലും (ബ്രാഹ്മണനായിതുടരുന്നത്‌? എന്തുകൊണ്ടാണ്‌ 
ആത്മജ്ഞാനം നേടിയവനും ദശാബ്ദങ്ങളുടെ സാധനയില്‍ക്കൂടി പരിശു 
ദ്ധനുമായ ഒരു അബ്രാഹ്മണ സന്യാസിവര്യന്‌ ഭഗവാനോടു സമ്പര്‍ക്കം 
പുലര്‍ത്താനുള്ള അവകാശമില്ലാത്തത്‌? 


വാസ്തവത്തില്‍ ഈ ആശയങ്ങളൊക്കെത്തന്നെ ചോദ്യം ചെയ്യപ്പെടാ 
വുന്നവയാണ്‌. ഇങ്ങനെയാണ്‌ ധര്‍മത്തില്‍ വന്നുകയറിയിരുന്ന അപഹാസ്യ 
ങ്ങളായ പലതിനേയും ഗുരുദേവന്‍ ചുണ്ടിക്കാട്ടിയത്‌. ബുദ്ധിപരമായ കാഴ്ച 
പ്പാടിലൂടെ നോക്കിയാല്‍ വേദത്തിലോ ഉപനിഷത്തിലോ ഭഗവദ്ഗീതയിലോ 
ഒന്നും ജാതിസ്പര്‍ധയെപ്പറ്റി പറയുകയോ അതിനെ പിന്തുണയ്ക്കുകയോ 
ചെയ്തിട്ടില്ല. തന്റെ ലളിതവും ധര്‍മാധിഷ്ഠിതവുമായ വെല്ലുവിളിയിലൂടെ 
യാഥാസ്ഥിതികരുടെ ലോകത്തെ പാടേ തകിടം മറിക്കുകയാണ്‌ ഗുരുദേവന്‍ 
ചെയ്തത്‌. 

വേറൊരര്‍ഥത്തില്‍, ഗുരുദേവന്‍ ചെയ്ത ഈ പ്രതിഷ്ഠ വഴിയാണ്‌ കേര 
ളത്തില്‍ ധര്‍മത്തെ രക്ഷിക്കാന്‍ പറ്റിയത്‌. അല്ലെങ്കില്‍ ചരിത്രപരമായ മതപ 
രിവര്‍ത്തനസമ്മര്‍ദം തുടര്‍ന്ന്‌ കേരളം ഇന്നൊരു ക്രിസ്തീയ അല്ലെങ്കില്‍ 
മുസ്ലിം ദേശമാകുമായിരുന്നു. പാകിസ്ഥാനെയോ ബംഗ്ലാദേശിനെയോ പോലെ 
അല്ലെങ്കില്‍ മതപരിവര്‍ത്തനംകൊണ്ട്‌ അന്യമായിത്തീര്‍ന്ന വടക്കുകിഴക്കന്‍ 
മേഖലയെപ്പോലെ. ഗുരുവിന്റെ പ്രയത്നം കാരണം പീഡിതരായ ഹിന്ദുക്ക 
ള്‍ക്ക്‌ തങ്ങളുടെ ധര്‍മത്തില്‍ത്തന്നെ ഉറച്ചുനില്‍ക്കാന്‍ പ്രചോദനം കിട്ടി. മാത്ര 
മല്ല ഇനി അധികം താമസിയാതെ നാം മറ്റുള്ളവര്‍ക്ക്‌ തുല്യരാകും എന്ന്‌ 
അവര്‍ക്ക്‌ മനസ്സിലായി. 99 വര്‍ഷം മുമ്പ്‌ നടന്ന ഫ്രഞ്ച്‌ വിപ്ലവത്തിന്റെ മാറ്റൊലി 
ഗുരുദേവന്റെ വിപ്ലവത്തിലും മുഴങ്ങി. സ്വാതന്ത്ര്യം, തുല്യത, സാഹോദര്യം. 

എടുത്തു പറയേണ്ടിയിരിക്കുന്ന വേറെയൊരു കാര്യം കേരളത്തിലെ 
പൊതുവേയുള്ള “ഉയര്‍ന്ന ജാതി'ക്കാരുടെ മനുഷ്യത്വമാണ്‌. ഇത്രയും ശക്ത 
മായ ഒരു ആഘാതം കിട്ടിയിട്ടും തങ്ങളുടെ വിശ്വാസങ്ങള്‍ തകിടം മറിഞ്ഞിട്ടും 
അവര്‍ പണ്ട്‌ ശ്രീരാമന്‍ ശുദ്രമുനിയായ ശംബൂകനെ തലവെട്ടിക്കൊന്നതു 
പോലെയൊന്നും ചെയ്യാന്‍ തുനിഞ്ഞില്ല. യുക്തിയും ന്യായവും അവര്‍ മന 
സ്സിലാക്കിയത്‌ ഒരു പക്ഷേ പഴയ ബരദ്ധന്മാരുടെയും ശ്രീശങ്കരന്റെയും പാര 
മ്പര്യത്തില്‍ നിന്നായിരിക്കാം. ഒരുപക്ഷേ അങ്ങനെ അക്രമം ചെയ്താല്‍ തങ്ങ 
ളുടെ തന്നെ നിലനില്‍പ്പ്‌ അപകടത്തിലാവുമെന്ന ദീര്‍ഘവീക്ഷണം കൊണ്ടും 
ആകാം. ഒരിക്കല്‍ ഉണര്‍ത്തിവിട്ടപ്പോള്‍ ഇവര്‍ കേരളത്തില്‍ നീതിന്യായങ്ങ 
ളുള്ള ഒരു സമൂഹത്തെ വളര്‍ത്താന്‍ ഉത്സാഹിച്ചു. 

ഓരോ കര്‍മത്തിനും അതിന്റേതായ നല്ലതും ചീത്തയുമായ ഫലങ്ങളു 
ണ്ടാകുമല്ലോ. ഒരു വിധത്തില്‍ നോക്കിയാല്‍ ഗുരുദേവന്‍ കേരളത്തില്‍ കൊ 
ണ്ടുവന്ന അടിസ്ഥാനപരമായ തുല്യതാബോധം മാര്‍ക്സിസത്തിനു വളമൊ 
രുക്കിക്കൊടുത്തുവോ എന്നു സന്ദേഹിക്കാം. ജാതിയില്ലായ്മയെപ്പറ്റി ബോധ 


800 ശ്രീനാരായണ ഗുരുദേവക്യതികശീ സന്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


വാന്മാരായവര്‍ വര്‍ഗമില്ലായ്മയിലേക്കു വേഗം ആകൃഷ്ടരായിത്തീര്‍ന്നിരിക്കാം. 
അവകാശങ്ങളെ നേടിയെടുക്കാനുള്ള വെമ്പലില്‍ കടമകളെപ്പറ്റി തീരെ 
ആലോചിക്കാത്ത ഇന്നത്തെ സ്ഥിതി ഇതില്‍നിന്നു വന്നതാകാം. ഈ ദുഃസ്ഥി 
തിയും അധികം താമസിയാതെ ഭേദപ്പെടുമെന്നു ആശ്വസിക്കാം. 


കേരളത്തില്‍ മാര്‍ക്സിസത്തിന്റെ നട്ടെല്ലായി പ്രവര്‍ത്തിച്ചു വന്നവരധി 
കവും ഈഴവരാണ്‌. മുമ്പ്‌ നാസ്തികരും വിപ്ലവകാരികളും ആയിരുന്ന പല 
രുടെയും പുതിയ തലമുറക്കാര്‍ ഇന്ന്‌ ഗുരുദേവന്റെ മഹദ്വചനങ്ങളെ ആദരി 
ക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ്‌. 


പ്രതിഷ്ഠകഴിഞ്ഞ്‌ അധികം താമസിയാതെ അരുവിപ്പുറത്ത്‌ ഒരു ക്ഷേത്രം 
പണിതു. അടുത്തുതന്നെയുള്ള ആശ്രമത്തില്‍ ജാതിഭേദമന്യേ യോഗത്തിലും 
തത്വചിന്തയിലും പഠനം നല്‍കി പലരെയും പൂജാരികളാക്കുന്നുണ്ട്‌. ഗുരുദേ 
വനും കുറേനാള്‍ അതിനടുത്തു താമസിച്ചിരുന്നു. 

ഗുരുദേവന്‍ തന്നെ ക്ഷേത്രകവാടത്തില്‍ എഴുതിച്ചേര്‍പ്പിച്ചതാണ്‌: 

“ജാതിഭേദം മതദ്വേഷം 

ഏതുമില്ലാതെ സര്‍വരും 

സോദരത്വേന വാഴുന്ന 

മാത്യകാസ്ഥാനമാണിത്‌. ” 


അതേ. സ്വാതന്ത്ര്യം, തുല്യത, സാഹോദര്യം. ഗുരുദേവന്റെ കാഴ്ചപ്പാ 
ടിന്റെ ഒരു രത്നചുരുക്കം എന്നിതിനെ വിളിക്കാം. കേരളത്തിനും ഭാരതത്തിനും 
എന്തിനു ലോകത്തിനു മുഴുവന്‍ തന്നെ ഇങ്ങനെയാകാമെന്നായിരുന്നു ഗുരു 
ദേവന്റെ സ്വപ്നം. നമ്മുടെ നാട്‌ ഈ “മാതൃകാ സ്ഥാനം” ആയിത്തീര്‍ന്നെന്നു 
നമുക്കഭിമാനിക്കാനാകുമ്പോള്‍ ഗുരുദേവന്റെ സങ്കല്‍പ്പം പ്രായോഗികമായി 
എന്നു കരുതാം. അതു നമ്മുടെ രാമരാജ്യമായിരിക്കും ക്രിസ്ത്യാനികളുടെ 
ഭാഷയില്‍ “കുന്നിനുമുകളിലുള്ള നഗരം.” 


സംഘടനയും ശ്രീനാരായണ ധര്‍മപരിപാലനയോഗവും 


അരുവിപ്പുറത്തെ ക്ഷേത്രം നിര്‍മിച്ചുകഴിഞ്ഞതിനുശേഷം അവിടെ ഒരു 
ക്ഷേത്രകാര്യസമിതി അനദ്യോഗികമായിട്ടാണെങ്കിലും പ്രവര്‍ത്തിച്ചു പോന്നി 
രുന്നു. കൊല്ലവര്‍ഷം 1074-ല്‍ അഥവാ 1898 CE -ല്‍ ഇതിനെ രജിസ്റ്റര്‍ 
ചെയ്തു. ഭാവിയില്‍ ഗുരുദേവന്റെ പ്രസ്ഥാനത്തിന്റെ പ്രധാന കാര്‍മികത്വം 
വഹിക്കുവാനിരുന്ന സംഘടനയാണിത്‌. 


ഒരിക്കല്‍ക്കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്‌ ഗുരുദേവന്റെ 
സംഘട്ടനരഹിതമായ കാഴ്ചപ്പാടും സമീപനവും. തിന്മകളെ പ്രത്യക്ഷമായി 
എതിര്‍ക്കാതെ പരോക്ഷമായി എതിര്‍ത്ത്‌ പരാജയപ്പെടുത്തുവാന്‍ അദ്ദേഹം 
ശ്രദ്ധിച്ചിരുന്ന. അതു വന്‍വിജയവുമായി. അതേസമയം തമിഴ്നാട്ടില്‍ ഇ.വി. 
രാമസ്വാമി നായിക്കരും ദ്രാവിഡകഴകവും സംഘട്ടത്തിനിറങ്ങിയിട്ട്‌ ഇന്നും 
അവിടെ കടുത്ത ജാതിവിരോധവും ശ്രതുതയും നിലനില്‍ക്കുന്നുണ്ട്‌. മാത്ര 


ശ്രീനാരായണശുരു-ലഘുജിവചരിതം 801 


മല്ല അവിടത്തെ സമൂഹം ഇന്നും കേരളത്തിലെപ്പോലെ രൂപാന്തരപ്പെട്ടിട്ടില്ല 
താനും. 


അരുവിപ്പുറത്തെ ക്ഷേത്രസമിതി പതുക്കെപ്പതുക്കെ സാമുഹികകാര്യ 
ങ്ങളിലേക്കു നീങ്ങാന്‍തുടങ്ങി. ഇതിലൂടെയാണ്‌ ഗുരുദേവന്‍ സമുദായത്തിലെ 
പല ദുരാചാരങ്ങളെയും ഉദ്ധരിക്കാന്‍ തുടങ്ങിയത്‌. ഉദാഹരണത്തിന്‌ അപരി 
ഷ്കൃത ഉഗ്രദേവതകളുടെ ആരാധന, താലിക്കെട്ട്‌, പുലകുളി, തിരണ്ടു കല്യാ 
ണം; അനാവശ്യമായി പണം ചെലവാക്കി തീര്‍ഥയാത്രയ്ക്കു പോക്ക്‌ മുത 
ലായവ. ഈ ക്ഷേത്രകാര്യസമിതിയാണ്‌ പരിണമിച്ച്‌ പില്‍ക്കാലത്ത്‌ ശ്രീനാ 
രായണധര്‍മപരിപാലനയോഗമായിത്തീര്‍ന്നത്‌. 


ഈ കാലഘട്ടത്തിലാണ്‌ ഗുരുദേവന്‍ ആദ്യമായി കുമാരനാശാനുമായി 
പരിചയപ്പെട്ടത്‌. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരില്‍ അഗ്രഗണ്യനും മലയാള കവി 
തയുടെ നവോത്ഥാനത്തിന്റെ മഹാരഥനുമായി വളര്‍ന്ന കുമാരുവിന്‌ അന്നു 
പതിനെട്ട്‌ വയസ്സ്‌ മാത്രമേ ഉണ്ടായിരുന്നുള്ളു. 1891-ല്‍ ഗുരുദേവന്‍ തന്റെ കവി 
തയെപ്പറ്റി എന്ത്‌ അഭിപ്രായമാണെന്നറിയാന്‍ കുമാരു തല്‍പ്പരനായി. 

ശ്രീരാമകൃഷ്ണപരമഹംസനും സ്വാമി വിവേകാനന്ദനും ആദ്യമായി 
കണ്ടുമുട്ടിയതുപോലെ ചരിത്രപ്രധാനമായ ഒരു സംസര്‍ഗമായിരുന്നു ഇത്‌. 
ഒരു ആയുഷ്കാലം മുഴുവന്‍ നീണ്ടുനില്‍ക്കാന്‍ പോകുന്ന ഒരു ബന്ധം അപ്പോ 
ഴാണ്‌ സ്ഥാപിക്കപ്പെട്ടത്‌. കുമാരുവിന്റെ ഒന്നു രണ്ടു കൃതികളെ സശ്രദ്ധം 
കേട്ട ഗുരുവിന്‌ മനസ്സിലായി ഇത്‌ അസാധാരണ വാസനയും കഴിവുമുള്ള 
ഒരു യുവാവാണെന്ന്‌. ഗുരുദേവന്‍ പറഞ്ഞതിതാണ്‌: “കുമാരന്‍ നല്ല വാസന 
യുണ്ട്‌. എന്നാല്‍ ശൃംഗാരപദ്യങ്ങള്‍ ഇപ്പോള്‍ എഴുതരുത്‌. അതു നന്നല്ല.” 

ഈ ഉപദേശം കുമാരു ഹൃദിസ്ഥമാക്കി. അദ്ദേഹത്തിന്റെ ജീവിതം പാടേ 
മാറുകയും ചെയ്തു. അദ്ദേഹം ഒരു യോഗിയും വേദാന്തിയുമായിത്തീര്‍ന്നു. 
അപക്വമായ യുവചേതന കൈവിട്ട്‌ അദ്ദേഹം പക്വമതിയായ ഒരു കവിയും 
കാര്യശേഷിയുള്ള ഒരു സംഘാടകനുമായി മാറി. ബുദ്ധമതതത്വങ്ങളും വേദാ 
ന്തവും കലര്‍ന്ന കുമാരനാശാന്റെ കവിതകള്‍ മലയാളകവിതയുടെ ഏറ്റവും 
മഹത്തായ ഉദാഹരണങ്ങളായിത്തീര്‍ന്നല്ലോ: നളിനി, കരുണ, ദുരവസ്ഥ, 
ചണ്ഡാലഭിക്ഷുകി, വീണപൂവ്‌ എന്നിവ. കവിത്രയത്തിലെ ആശയഗംഭീരനും 
അദ്ദേഹമായിരുന്നല്ലോ. 

ആദ്യത്തെ ആ കണ്ടുമുട്ടലിനുശേഷം ഗുരുദേവന്‍ കുമാരുവിനെ 
ബാംഗ്ളൂരിലും കല്‍ക്കത്തയിലും അയച്ചു. ഡോ. പല്‍പ്പുവിന്റെ 
മേല്‍നോട്ടത്തില്‍ ഉന്നതവിദ്യാഭ്യാസം പൂര്‍ത്തിയാക്കിയ കുമാരനാശാന്‍ 
1900-ല്‍ തിരിച്ചു കേരളത്തിലെത്തി. അതിനുശേഷം ഗുരുദേവന്റെ പ്രിയ 
ശിഷ്യനും വലംകൈയുമായി അദ്ദേഹം വളരെനാള്‍ പ്രവര്‍ത്തിച്ചു. പല്ലനയിലെ 
ബോട്ടപകടത്തില്‍ അകാലനിര്യാണമടയുന്നതുവരെ ഈ ബന്ധം തുടര്‍ന്നു. 


സത്യരവതസ്വാമിയായിരുന്നു ഗുരുദേവന്റെ ആത്മീയപാതയിലെ 
ഏറ്റവും പ്രധാന ശിഷ്യന്‍. അയ്യപ്പന്‍പിള്ള ഒരു നായര്‍ കുടുംബത്തില്‍ 
ജനിച്ചു. ഗുരുദേവന്റെ ശിഷ്യത്വം സ്വീകരിച്ച്‌ സന്യാസിയായപ്പോള്‍ സത്യരവ 


74-2003 51 


802 ശ്രീനാരായണ ഗുരുദേവക്യതികശീി സന്വധുര്‍ണവ്യാഖ്യാനം - ഭാഗം / 


തനായി. അദ്ദേഹത്തിന്റെ വാഗ്മിത്വത്തിനെയും തുല്യതാബോധത്തെയും 
ആദര്‍ശവാദത്തെയും ഗുരുദേവന്‍ പലപ്പോഴും പുകഴത്തിയിട്ടുണ്ട്‌. വൈക്കം 
സത്യാഗ്രഹത്തിലും പിന്നീട്‌ ആലുവായിലെ സര്‍വമതസമ്മേളനത്തിലും 
ഇദ്ദേഹം നേതൃത്വസ്ഥാനം വഹിച്ചിരുന്നു. 33-ാം വയസ്സില്‍ അദ്ദേഹം 
അകാലചരമമടഞ്ഞത്‌ ഗുരുദേവന്‌ വലിയ ഒരു ആഘാതം തന്നെയായി 
രുന്നു. 

പല കാഴ്ചപ്പാടുകളില്‍ നിന്നും നോക്കിയാല്‍ ഗുരുദേവന്റെ ആദ്യകാല 
ശിഷ്യരില്‍ ഏറ്റവും പ്രധാനിയായി ഡോ. പല്‍പ്പുവിനെ കണക്കാക്കാം. സത്യം 
പറഞ്ഞാല്‍ ഗുരുദേവന്റെ സിദ്ധാന്തത്തെ സംഘടനയിലൂടെ പ്രായോഗിക 
മാക്കി എടുത്തതില്‍ ഏറ്റവും വലിയ പങ്കു ഡോ. പല്‍പ്പുവിന്റേതായിരുന്നു. 
എസ്‌. എന്‍. ഡി. പി. യോഗം എന്ന സംഘടനയുടെ തന്നെ ഉത്ഭവം ഡോ. 
പല്‍പ്പുവിന്റെ ശ്രമങ്ങളിലൂടെയായിരുന്നു. ജാതിസ്പര്‍ധയാല്‍ വല്ലാതെ വല 
ഞ്ഞിരുന്ന ഡോ. പല്‍പ്പു അതിനെ എതിര്‍ക്കാനായി തന്റെ ജീവിതം അര്‍പ്പി 
ച്ചുവെന്നു പറയാം. 


1863-ല്‍ തിരുവനന്തപുരത്തെ ഒരു സാധു ഈഴവകുടുംബത്തി 
ലായിരുന്നു. ഡോ. പല്‍പ്പുവിന്റെ ജനനം. പരീക്ഷകളില്‍ ഒന്നാമനായിരുന്നിട്ടും 
അദ്ദേഹത്തിനു തിരുവിതാംകൂറിലെ മെഡിക്കല്‍ കോളേജില്‍ പ്രവേശനം കിട്ടി 
യില്ല. അതു ജാതിയുടെ പേരിലായിരുന്നു. ഈഴവര്‍ക്കു സര്‍ക്കാര്‍ സ്കൂളുക 
ളില്‍ പഠിക്കാനോ അഞ്ചുരൂപയില്‍ കൂടുതല്‍ പ്രതിമാസവേതനം കിട്ടുന്ന 
സര്‍ക്കാര്‍ ജോലി ചെയ്യാനോ അവകാശമില്ലായിരുന്നു. ഇതില്‍ തളരാതെ, 
അദ്ദേഹം മര്രാസ്സില്‍നിന്നു മെഡിക്കല്‍ ബിരുദമെടുക്കുകയും പിന്നീട്‌ മ്രദാ 
സിലും ബാംഗ്ലൂരിലും ജോലി നോക്കുകയും ചെയ്തു. 


ഈഴവരെ സംഘടിപ്പിക്കുവാനുള്ള ഉദ്ദേശവുമായി അദ്ദേഹം 1896-ല്‍ 
ദീര്‍ഘകാല അവധി എടുത്ത്‌ തിരുവനന്തപുരത്ത്‌ എത്തിച്ചേര്‍ന്നു. തിരുവി 
താംകൂറില്‍ ഉടനീളം യാത്രചെയ്ത്‌ അദ്ദേഹം ഈഴവരോട്‌ തങ്ങളുടെ സാമൂ 
ഹികപ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കുകയും എങ്ങനെ ഇതിന്‌ പുരോഗമനം 
ഉണ്ടാക്കാം എന്നു ചര്‍ച്ചചെയ്യുകയും ചെയ്തു. കൊല്ലവര്‍ഷം 1067-ലെ “മല 
യാളി മെമ്മോറിയല്‍” എന്ന ഹര്‍ജിയില്‍ അദ്ദേഹം മൂന്നാമത്തെ ഒപ്പുകാരനാ 
യിരുന്നു. തിരുവിതാംകൂര്‍ മഹാരാജാവ്‌ തമിഴ്‌ ബ്രാഹ്മണരെ ഉദ്യോഗസ്ഥ 
രാക്കുന്നതിന്‌ പകരം മലയാളികള്‍ക്ക്‌ ഇതിനൊരവസരം കൊടുക്കണമെന്നാ 
യിരുന്നു ഹര്‍ജിയുടെ സാരം. എന്നാല്‍ അവസാനം വന്നപ്പോള്‍ അതുകൊണ്ട്‌ 
ഈഴവര്‍ക്ക്‌ വലിയ പ്രയോജനമൊന്നുമുണ്ടായില്ല. മാത്രമല്ല, ഈഴവര്‍ക്ക്‌ 
കുറച്ച്‌ അവഹേളനവും കൂുടെകിട്ടി. 

ഇതിനിടയ്ക്ക്‌ ഡോ. പല്‍പ്പു സ്വാമി വിവേകാനന്ദനെ കണ്ട്‌ അദ്ദേഹ 
ത്തിന്റെ ഉപദേശം വാങ്ങിയിരുന്നു. “ഭാരതത്തില്‍ രാഷ്ട്രീയം വഴി മാറ്റം വരു 
ത്തണമെങ്കില്‍ മതത്തിന്റെ ഭാഷയില്‍ സംസാരിക്കണം” എന്നായിരുന്നു സ്വാമി 
യുടെ അഭിപ്രായം. ഇതു ഭാരതത്തില്‍ വാസ്തവമാണ്‌. രാഷ്ട്രീയപരമായും 
സാമൂഹികവുമായിട്ടുള്ള ആശയങ്ങള്‍ വിജയിക്കണമെങ്കില്‍ തീര്‍ച്ചയായും 


(ശാനാരായണാഗുരു-ചഘുഷിവചരി/തം 803 


ആത്മീയമായ ഒരു പശ്ചാത്തലമുണ്ടായിരിക്കണം. ശ്രീ അരവിന്ദനും ഇതേ 
പ്പറ്റി പറഞ്ഞിട്ടുണ്ട്‌. “ഭാരതത്തിലെ ഓരോ വലിയ ഉയിര്‍ത്തെഴുന്നേല്‍പ്പിനും 
മഹത്തായ ഒരു ധാര്‍മിക ഉറവയില്‍നിന്ന്‌ പ്രചോദനം കിട്ടിയിട്ടുണ്ട്‌; മാത്ര 
മല്ല ആ അവസരങ്ങളിലെല്ലാം ഉഗ്രമായ ഒരു ഓജസ്സും ഉയര്‍ന്നുവന്നിട്ടുണ്ട്‌. 
ധാര്‍മികമായ ഉണര്‍വ്‌ എപ്പോഴാണോ സമ്പൂര്‍ണമായിട്ടുള്ളത്‌, അന്നൊക്കെ 
ഈ നാടിന്റെ ശക്തി അഭൂതപൂര്‍വമാം വണ്ണം തേജസ്സോടെ പ്രകാശിച്ചിട്ടു 

ഇങ്ങനെ ഡോ. പല്‍പ്പുവും ഗുരുദേവനും തമ്മിലുള്ള കൂടിക്കാഴ്ചയു 
ടെയും അവരുടെ ഒന്നിച്ചുള്ള പ്രയത്നങ്ങളുടെയും പശ്ചാത്തലം രചിക്കപ്പെ 
ടുകയായിരുന്നു. തന്റെ ആത്മീയവിജ്ഞാനവും പ്രബോധനവും സാമാന്യജ 
നങ്ങള്‍ക്കിടയില്‍ എത്തിക്കാന്‍ ഏറ്റവും പറ്റിയ ആളിനെ ഗുരുദേവന്‍ കിട്ടി. 
അതേസമയം തന്റെ സാമൂഹികപരിഷ്കാരത്തിനുള്ള വെമ്പലിനെ ജനങ്ങള്‍ക്ക്‌ 
ഏറ്റവും സ്വീകാര്യമായ വിധത്തില്‍ കൊണ്ടുവരാനുള്ള ആധ്യാത്മികമായ 
ശക്തിയുള്ള ഗുരുവര്യനെ ഡോ. പല്‍പ്പുവിനും കിട്ടി. 


ഏതാനും സമാഗമങ്ങള്‍ക്കുശേഷം അരുവിപ്പുറത്തെ ക്ഷേത്രസമിതി 
കൊല്ലവര്‍ഷം 1078 ഇടവം രണ്ടിന്‌ (CE 1903 മേയ്‌ 15-ന്‌) ശ്രീനാരായണ 
ധര്‍മ പരിപാലനയോഗം എന്ന പേരില്‍ ഒരു ജോയിന്റ്‌ സ്റ്റോക്ക്‌ കമ്പനിയായി 
രജിസ്റ്റര്‍ ചെയ്യപ്പെട്ടു. ഗുരുദേവനെത്തന്നെ ഇതിന്റെ പ്രസിഡന്റായും, കുമാര 
നാശാനെ സെക്രട്ടറിയായും, ഡോ. പല്‍പ്പുവിനെ വൈസ്‌ പ്രസിഡന്റായും 
തിരഞ്ഞെടുത്തു. യോഗത്തിന്റെ മുഖപത്രമായി “വിവേകോദയം” എന്ന പ്രസി 
ദ്ധീകരണം വേണമെന്ന്‌ തീരുമാനിച്ചു. കല്‍ക്കത്തയില്‍നിന്നും മടങ്ങി വന്നി 
രുന്ന കുമാരനാശാന്‍ അടുത്ത 16 വര്‍ഷം “വിവേകോദയ”ത്തിന്റെ പത്രാധി 
പരും യോഗം സെക്രട്ടറിയുമായി കഴിഞ്ഞു. 

എസ്‌. എന്‍. ഡി. പി. യോഗത്തിന്‌ പല ഉദ്ദേശ്യങ്ങളുമുണ്ടായിരുന്നു. 
ഒന്ന്‌, ക്ഷേത്രങ്ങളെയും ആശ്രമങ്ങളെയും സംരക്ഷിച്ചുപോകുകു; രണ്ട്‌, വിദ്യാ 
ഭ്യാസം കൊണ്ട്‌ സാധാരണ ജനങ്ങളെ ഉദ്ബോധിതരാക്കുകയും അവരുടെ 
സദാചാരനില മെച്ചമാക്കുകയും ചെയ്യുക; മൂന്ന്‌, ന്യായമായ അവകാശങ്ങള്‍ 
നേടിയെടുക്കാന്‍ സംഘടിതമായി പ്രവര്‍ത്തിക്കുക; നാല്‍ സാമ്പത്തിക പുരോ 
ഗമനത്തിനുവേണ്ടി സമുദായത്തെ സഹായിക്കുക. ഒരു സന്യാസി സ്ഥാപിച്ച 
ഈ സംഘടനയ്ക്ക്‌ ഇങ്ങനെയൊരു സാമ്പത്തികലക്ഷ്യമോ എന്നു സംശ 
യിക്കുന്നവരുണ്ടാകാം. “സ്വന്തം യത്നം കൊണ്ട്‌ സമ്പന്നരാകുക” എന്നുള്ള 
ആശയം സാമൂഹ്യ ഉന്നമനത്തിനുള്ള പ്രവര്‍ത്തനത്തില്‍ പ്രസക്തമെന്നു 
പറയാം. നേരായ മാര്‍ഗത്തിലൂടെ ധനം സമ്പാദിക്കുന്നതില്‍ തെറ്റൊന്നുമില്ല. 


ഇതിനുള്ള ഒരു മാര്‍ഗമായിരുന്നു യോഗത്തിന്റെ രണ്ടാമത്തെ വാര്‍ഷിക 
സമ്മേളനത്തോടനുബന്ധിച്ച്‌ കൊല്ലത്ത്‌ നടത്തിയ വ്യാവസായിക പ്രദര്‍ശ 
നം. തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും തിയ്യരും ഈഴവരും 
ഉല്‍പ്പാദിപ്പിച്ചിരുന്ന സാമഗ്രികളുടെ പ്രദര്‍ശനമായിരുന്നു ഇത്‌. സമുദായത്തിന്‌ 
അഭിമാനം കൊള്ളാന്‍ തക്കവണ്ണം ഉജ്വലമായ ഒരു സംഭവമായിരുന്നു ഇത്‌. 


804. ശ്തീനാരായണ ഗുതുദേവഷ്യതികള്‍ സനമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


എന്നും എല്ലായിടത്തും സംഭവിക്കുന്നതുപോലെ സമ്പത്തില്‍ നിന്നും സ്വന്തം 
സമുദായത്തിനെപ്പറ്റി അഭിമാനമുണ്ടാകും. മാത്രമല്ല, അതില്‍നിന്ന്‌ ആത്മവി 
ശ്വാസവും ഉണ്ടാകും. ഇന്ന്‌ ഭാരതത്തിലുടനീളം ഇത്‌ കാണുന്നുണ്ട്‌. കാരണം 
ഒരു സമ്പന്നഭാവി നമ്മെ കാത്തിരിക്കുന്നു എന്ന വിശ്വാസം കഴിഞ്ഞ കുറച്ചു 
നാളത്തെ അനുഭവത്തില്‍നിന്നു മനസ്സിലായി. 


പക്ഷേ സമ്പത്തിന്റെ പുറകേപോയി യോഗം മറ്റ്‌ ലക്ഷ്യങ്ങളെ മറന്നി 
ല്ല. ധാരാളം സ്കൂളുകളും പിന്നെ കോളേജുകളും തുടങ്ങി: അവിടെ ആര്‍ക്കും 
പഠിക്കാന്‍ വിലക്കൊന്നുമുണ്ടായിരുന്നില്ല. ഭാവിയില്‍ ഇംഗ്ലീഷിന്റെ ആവശ്യം 
ഉണ്ടാകുമെന്ന്‌ കണ്ട ഗുരുദേവന്‍ തന്നെ അതില്‍ പരിശീലനം നല്‍കാന്‍ 
നിര്‍ദേശിച്ചു. അതുപോലെതന്നെ സ്ത്രീകള്‍ക്കും പുരുഷന്മാരെപ്പോലെ തന്നെ 
വിദ്യാഭ്യാസം നല്‍കണമെന്നും അദ്ദേഹം ശഠിച്ചു. ഡോ. പല്‍പ്പു യോഗത്തിന്റെ 
ആദ്യവാര്‍ഷികസമ്മേളനത്തില്‍ പറഞ്ഞതു ശ്രദ്ധേയമാണ്‌: 


“ഒരു സമൂഹമോ ഒരു കൂട്ടം മനുഷ്യരോ പുരോഗമിക്കുന്നതും സമ്പന്ന 
രാകുന്നതും വിദ്യാഭ്യാസത്തില്‍ക്കൂടി മാത്രമാണ്‌. നമ്മുടെ സമുദായത്തില്‍ 
കേവലം പ്രാഥമിക വിദ്യാഭ്യാസമെങ്കിലുമില്ലാത്ത ആരുമുണ്ടായിരിക്കരുത്‌. 
ഇതിനുവേണ്ടി നാം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഈഴവ പുരു 
ഷനെന്നോ ഈഴവസ്ത്രീയെന്നോ പറഞ്ഞാല്‍ എഴുതാനും വായിക്കാനും 
അറിയാമെന്നുള്ള ആളാണ്‌ എന്നു മനസ്സിലാക്കുന്ന നില വരണം.” 


വിദ്യാഭ്യാസം എന്നു പറഞ്ഞാല്‍ തുലോം സങ്കുചിതമായ നിലയില്‍ 
പുസ്തകാഭ്യാസം എന്നു മാത്രമല്ല, സാമൂഹ്യ പുനരുദ്ധാരണം എന്നും ഉദ്ദേ 
ശിച്ചിരുന്നു. ബഹുഭാര്യാത്വം, ബഹുഭര്‍ത്തൃത്വം എന്നിവ നിറുത്തുക; 
വിധവാ പുനര്‍വിവാഹം പ്രോത്സാഹിപ്പിക്കുക; തിരണ്ടുകല്യാണം 
പോലുള്ള പ്രാകൃത ആചാരങ്ങള്‍ നിറുത്തിവയ്ക്കുക; ഒരു വിവാഹചട 
ങ്ങില്‍ തുലോം കുറച്ചു പേര്‍ മാത്രം പങ്കെടുക്കുക എന്നീ ഉപദേശങ്ങളും 
ഗുരുദേവന്‍ മുമ്പോട്ടു വച്ചു. 

വിവാഹം എന്നു വച്ചാല്‍ ബന്ധുമിത്രാദ്രികള്‍ക്കെല്ലാം ഒത്തുകൂടാ 
നുള്ള ചുരുക്കം കിട്ടുന്ന ഒരവസരം എന്ന നിലയില്‍ പലരും ഒടുവിലത്തെ 
ഉപദേശത്തെ വകവച്ചില്ല. പക്ഷേ ഇന്ന്‌ ഭാരതത്തിലെ ഏറ്റവും ലളിതമായ 
വിവാഹച്ചടങ്ങ്‌ ഈഴവരുടേതാണ്‌. വെറും പത്തുമിനിട്ട്‌ മാത്രമെടുക്കുന്ന 
ചടങ്ങ്‌; വരനും വധുവും പൂമാലയും മോതിരവും കൈമാറുക, താലികെട്ടു 
ക, പ്രദക്ഷിണം വയ്ക്കുക ഇത്രതന്നെ. ഇതിനിടെ ഒരു മിനിറ്റുകൊണ്ട്‌ 
യോഗം വക രജിസ്റ്ററിലെ ഒപ്പുവച്ചു വിവാഹസര്‍ട്ടിഫിക്കറ്റിന്‌ അപേക്ഷി 
ക്കലും കഴിയും. 


യോഗം തങ്ങളുടെ ന്യായമായ അവകാശങ്ങള്‍ നേടിയെടുക്കാനായി 
ചെയ്ത യത്നങ്ങളിലൊന്നായിരുന്നു തിരുവിതാംകൂര്‍ നിയമസഭയില്‍ പ്രാതി 
നിധ്യം കിട്ടാനായി ശ്രമിച്ചത്‌. ജനസംഖ്യയുടെ 20 ശതമാനത്തോളം വരുന്ന 
ഈഴവര്‍ക്ക്‌ നിയമസഭയില്‍ ഒരൊറ്റ പ്രതിനിധിയും ഉണ്ടായിരുന്നില്ല. അമേരി 
ക്കയില്‍ 1776-ല്‍ ബ്രിട്ടീഷുകാര്‍ക്കെതിരെ ഉന്നയിച്ച മുദ്രാവാകൃത്തിന്‌ ഇവി 


(ശരീനാരായണഗുരു-ചഘുജിവചതി;തം 805 


ടെയും പ്രസക്തിയുണ്ടായിരുന്നു. “പ്രാതിനിധ്യം ഇല്ലാതെ നികുതി ചുമത്താന്‍ 
പറ്റുകയില്ല!” ഒടുവില്‍ ഈഴവര്‍ക്ക്‌ നിയമസഭയില്‍ കയറാന്‍പറ്റി. ഇതുപോലെ 
തന്നെ സര്‍ക്കാരുദ്യോഗങ്ങള്‍ക്കുവേണ്ടിയും ഈഴവക്കുട്ടികള്‍ക്ക്‌ സര്‍ക്കാര്‍ 
പള്ളിക്കുടങ്ങളില്‍ പഠിക്കാനുള്ള അവകാശത്തിനുവേണ്ടിയും, എന്തിന്‌ ഇതേ 
വരെ പലര്‍ക്കും വിലക്കപ്പെട്ടിരുന്ന പൊതുനിരത്തുകളിലൂടെയുള്ള യാത്ര 
യ്ക്കുംവേണ്ടി യോഗം പൊരുതി. 


ഈ അവസാനത്തെ കാര്യത്തിനുവേണ്ടിയായിരുന്നു ചരിത്രപധാനമായ 
വൈക്കം സത്യാഗ്രഹം. എസ്‌.എന്‍.ഡി.പി യോഗത്തിന്റെ കരുത്തനായ ഒരു 
നേതാവായ റ്റി.കെ മാധവനാണ്‌ ഈ പ്രസ്ഥാനത്തെ നയിച്ചത്‌. സംഘ 
ടനാപാടവത്തില്‍ ഉന്നതനായിരുന്ന അദ്ദേഹം നൂറുകണക്കിന്‌ യോഗം ശാഖ 
കള്‍ സൃഷ്ടിക്കുകയും ആയിരക്കണക്കിന്‌ അംഗങ്ങളെ ചേര്‍ക്കുകയും 
ചെയ്തു. തന്റെ മുഖ പത്രമായ “ദേശാഭിമാനി”വഴി തിരുവിതാംകൂറിലെ സാധാ 
രണ ജനങ്ങളുടെ പരാവകാശങ്ങള്‍ക്കുവേണ്ടി അദ്ദേഹം പോരാടി. 


വൈക്കം സത്യാഗ്രഹത്തിന്റെയും മാധവന്റെ പ്രയ്തനങ്ങളുടെയും 
ഫലമായി 1936-ല്‍ ക്ഷ്രേത പ്രവേശനവിളംബരം പുറപ്പെടുവിക്കപ്പെട്ടു. 
എത്രയും ചരിത്രം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു ഇത്‌ എന്നു പ്രത്യേകം 
പറയേണ്ടതില്ലല്ലോ. ഭാരതത്തില്‍ ജാതിയെ മാനിക്കാതെ എല്ലാ ഹിന്ദു 
ക്കള്‍ക്കും സനാതനധര്‍മത്തിന്റെ മേല്‍ അവകാശമുണ്ടെന്ന്‌ നാടുവാഴികള്‍ 
സമ്മതിച്ച ആദ്യത്തെ സംഭവമായിരുന്നു ഇത്‌. പക്ഷേ ഈ വിളംബരം ഒരു 
യഥാര്‍ഥ്യമാകുന്നതിനുമുമ്പ്‌ കാലതാമസത്തിലും അവഹേളനത്തിലും 
സഹികെട്ട്‌ ഈഴവര്‍ ഒറ്റക്കെട്ടായി മതംമാറി ക്രിസ്ത്യാനികളാകും എന്നുള്ള 
ഭീഷണിപോലും മാധവന്‍ മുഴക്കേണ്ടിവന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്‌. 
അങ്ങനെയാണെങ്കില്‍ ഒറ്റയടിക്ക്‌ തിരുവിതാംകൂര്‍ ഒരു ക്രിസ്ത്യാനി ഭൂരി 
പക്ഷ നാടാകുമെന്നുള്ള സാധ്യത “ഉയര്‍ന്ന ജാതിക്കാരെ'യും മഹാരാജാവി 
നെയും വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നിരിക്കാം. നിര്‍ഭാഗ്യവശാല്‍ 1930ല്‍ മരി 
ച്ചുപോയ മാധവന്‍ തന്റെ പ്രയത്നങ്ങളുടെ ഫലം കാണാനുള്ള 
യോഗമുണ്ടായിരുന്നില്ല. 


യോഗത്തിന്റെ തണലില്‍ വളര്‍ന്നവരും യോഗത്തിന്റെ അനുഭാവികളു 
മായ ധിഷണാശാലികളായ അനേകം മഹാരഥന്മാരുണ്ടായിരുന്നു. പലരും 
യോഗത്തിന്റെ സാമുദായിക പ്രവര്‍ത്തനങ്ങളില്‍ മാത്രം ശ്രദ്ധ ചെലുത്തിയി 
രുന്നു; അവര്‍ക്ക്‌ ആധ്യാത്മികകാര്യങ്ങളില്‍ തീരെ താല്‍പ്പര്യമില്ലായിരുന്നു. 
ഉദാഹരണത്തിന്‌ നിരീശ്വരവാദിയും സോഷ്യലിസ്റ്റുമായ സഹോദരന്‍ അയ്യ 
പ്പന്‍, പത്രരപവര്‍ത്തകനും പ്രകാശകനുമായ സി.വി. കുഞ്ഞുരാമന്‍, 
വക്കീലും പിന്നെ കോണ്‍ഗ്രസ്സ്‌ പാര്‍ട്ടിക്കാരനും കേരള മുഖ്യമന്ത്രിയുമായ 
സി. കേശവന്‍, “മിതവാദി” പ്രസിദ്ധം ചെയ്യുകയും ഈഴവരും തീയ്യരും 
ബുദ്ധമതത്തിലേക്ക്‌ മതം മാറണം എന്ന്‌ ആഹ്വാനം ചെയ്യുകയും ചെയ്ത 
സി. കൃഷ്ണന്‍ മുതലായവര്‍ വാസ്തവത്തില്‍ ദേശീയ്പ്രസ്ഥാനത്തിലും 
സാമൂഹിക ഉയര്‍ത്തെഴുന്നേല്‍പ്പിനുമാണ്‌ പ്രധാനമായി പ്രവര്‍ത്തിച്ചിരുന്ന 


806 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്ധുര്‍ണവ്യാഖ്യാനം - ഭാഗം 1! 


ത്‌. മതപരമായ കാര്യങ്ങളില്‍ അവര്‍ക്ക്‌ വലിയ താല്‍പ്പര്യമൊന്നുമുണ്ടായിരു 
ന്നില്ല. 

ഗുരുദേവന്‍ എസ്‌ എന്‍ ഡി പി യോഗത്തെ എല്ലാ കാര്യങ്ങളിലും ഉപ 
ദേശിച്ചിരുന്നുവെങ്കിലും ആത്മീയമായ കാര്യങ്ങളില്‍ അദ്ദേഹത്തിന്‌ പ്രത്യേകം 
താല്‍പ്പര്യമുണ്ടായിരുന്നു. ഇതായിരുന്നല്ലോ ക്ഷേത്രസമിതിയുടെ സ്വാഭാവി 
കമായ താല്‍പ്പര്യവും: സ്ഥാപനം, പരിപാലനം, സംരക്ഷണം. സമൂഹത്തിന്റെ 
ആധ്യാത്മികവും സാമുദായികവുമായ മൌലിക കേന്ദ്രമാണ്‌ ക്ഷേത്രം എന്ന്‌ 
ഗുരുദേവന്‍ വിശ്വസിച്ചിരുന്നു; അതു വഴിയാണ്‌ ജനങ്ങളെ അഭ്യസ്തവിദ്യരും 
ഉന്നതാദര്‍ശമുള്ളവരും ആക്കിത്തീര്‍ക്കാന്‍ പറ്റുന്നതെന്നും അദ്ദേഹം സമര്‍ഥി 
ച്ചു. അതുകാരണം ഗുരുദേവന്‍ പല ക്ഷേത്രങ്ങളും സ്ഥാപിച്ചു. അവിടങ്ങ 
ളിലെ പ്രതിഷ്ഠകള്‍ കൊണ്ടും ആചാരങ്ങള്‍കൊണ്ടും അദ്ദേഹം തന്റെ ആശ 
യങ്ങളെ ഈന്നിപ്പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. 

ഏറ്റവും പ്രധാനമായ ക്ഷേത്രം വര്‍ക്കലയിലെ ശിവഗിരി തന്നെയാണ്‌. 
1902-03ല്‍ അദ്ദേഹം അവിടെ ഒരു ചെറിയ പര്‍ണശാലകെട്ടി. പ്രകൃതി സന്ദ 
ര്യമുള്ള ആ കുന്നിന്‍പുറത്ത്‌ നിന്ന്‌ നോക്കിയാല്‍ അനന്തചക്രവാളങ്ങളും 
വിദുരതയില്‍ കടലും കാണാം. അടുത്ത്‌ പച്ചമരുന്നുകളുടെ ഗുണമുള്ള 
ചൂടുള്ള ഉറവകളുണ്ട്‌. ആയിരക്കണക്കിന്‌ വര്‍ഷം പഴക്കമുള്ള ജനാര്‍ദ്ദനസ്വാമി 
ക്ഷേത്രവും പാപനാശിനി കടപ്പുറവും സമീപത്തുണ്ട്‌. 1912-13 ആകുമ്പോഴേക്ക്‌ 
ഗുരുദേവന്‍ ശാരദാമഠത്തെ പൂര്‍ണമാക്കിക്കഴിഞ്ഞിരുന്നു. സരസ്വതിദേവിയെ 
പ്രതിഷ്ഠിച്ച ക്ഷേത്രം. 


വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ക്ഷേത്രമായിരുന്നു ഇത്‌. യാതൊരു 
മതാനുഷ്ഠാനങ്ങളുമില്ലാത്ത, അര്‍ച്ചനയും ആരാധനയും പൂജാരിയും ഒന്നു 
മില്ലാത്ത ഒരു ക്ഷേത്രം. ഒരു ഭക്തന്‌ ആകപ്പാടെ ചെയ്യാനുള്ളത്‌ മാനമായി 
ധ്യാനിക്കുകയോ ഒരു മന്ത്രം ചൊല്ലുകയോ മാത്രമാണ്‌. ഒരു വിധത്തില്‍ 
നോക്കുകയാണെങ്കില്‍ ഓച്ചിറയിലെ പുരാതനമായ പരര്രഹ്മസന്നിധിയെ 
ഓര്‍മിപ്പിക്കുന്നതാണിത്‌. അവിടെയും ക്ഷേത്രവുമില്ല പ്രതിഷ്ഠയുമില്ല, അന 
ന്തവും ആകാരരഹിതവുമായ പരബ്രഹ്മത്തെ ധ്യാനിക്കാന്‍ ക്ഷേത്രത്തിന്റെ 
ആവശ്യമില്ലല്ലോ. അതുപോലെതന്നെ ആലുവായിലെ അദ്വൈത ആശ്രമ 
ത്തിലും പ്രതിഷ്ഠയും ക്ഷേത്രവുമില്ല. ആലുവാമണപ്പുറത്തിനടുത്തും പെരി 
യാറിന്റെ തീരത്തും സ്ഥിതിചെയ്യുന്ന ആ ആശ്രമത്തില്‍ വേദാന്തം പഠിക്കു 
വാനും ധ്യാനിക്കുവാനും മാത്രമേ സകര്യമുളളൂ. 


ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിനെപ്പറ്റി ഗുരുദേവന്റെ നിര്‍ദേശങ്ങള്‍ തുലോം 
ലളിതമായിരുന്നു. വ്യക്തമായിട്ടും എല്ലാ ഹിന്ദുക്കള്‍ക്കും പ്രവേശനം; ഉത്സ 
വങ്ങള്‍ക്കും വെടിക്കെട്ടിനും മറ്റുമുള്ള അനാവശ്യചിലവുകള്‍ പാടില്ല; ക്ഷേത്ര 
ങ്ങളോടെല്ലാം അനുബന്ധിച്ച്‌ സ്കൂളുകളും പച്ചക്കറികള്‍, ഓഷധ സസ്യ 
ങ്ങള്‍ എന്നിവ വളര്‍ത്തുന്ന തോട്ടങ്ങളും വേണം; പിന്നെ വ്യവസായവും. 
വ്യവസായമെന്നു പറഞ്ഞാല്‍ വലിയ ഫാക്റ്ററികളെന്നൊന്നും അര്‍ഥമില്ല. 
ചെറിയതോതിലുള്ള കൈത്തൊഴിലായാലും മതി, ഉദാഹരണത്തിന്‌ ചിരട്ട 


ഗശീനാരായണഗുരു-ലഘുജിവചതരിതം 807 





കൊണ്ടുള്ള അടുക്കള ഉല്‍പ്പന്നങ്ങളോ കരകശലവസ്തുക്കളോ. വര്‍ഷ 
ങ്ങള്‍ക്കുശേഷം ഗാന്ധിജിയും ഇതേ അഭിപായമാണുന്നയിച്ചത്‌. കുറച്ച്‌ 
മുതല്‍മുടക്കി കൈത്തൊഴിലുകളോ കരകശലങ്ങളോ ചെറുകിടവ്യവസാ 
യങ്ങളോ വഴി സമൂഹത്തിനു പൊതുവേ സമ്പത്തുണ്ടാക്കാന്‍ കഴിയും. 


ഗുരുദേവന്റെ അഭിപ്രായത്തില്‍ ഭാരതത്തിലെ പുതിയ ക്ഷ്രേതങ്ങള്‍ 
സാമൂഹ്യക്ഷേമ ക്ഷേത്രങ്ങള്‍ തന്നെയായിരിക്കും. പക്ഷേ കാലചക്രത്തിന്റെ 
മാറ്റമനുസരിച്ച്‌ അവയെ പുരോഗതിയിലൂടെ ഓചിത്യപൂര്‍വം നടത്തിക്കൊ 
ണ്ടുപോകണം. സ്വാമിവിവേകാനന്ദനും ശ്രീ അരവിന്ദനും പറഞ്ഞതുപോലെ 
ആധ്യാത്മികതയുടെ ചെറിയ ഒരു പിന്‍ബലമെങ്കിലും ഇല്ലാത്ത ഒന്നും ഭാര 
തത്തില്‍ വിജയിക്കാന്‍ പോകുന്നില്ല. ഉദാഹരണത്തിന്‌ പുതിയ ക്ഷേത്ര 
ങ്ങള്‍ അണക്കെട്ടുകളാണെന്ന്‌ സമര്‍ഥിച്ച ജവഹര്‍ലാല്‍ നെഹ്റുവിന്റെ 
വീക്ഷണം തുലോം നാമാവശേഷമായിക്കഴിഞ്ഞു; വെറും അമ്പതു വര്‍ഷ 
ങ്ങള്‍ക്കുള്ളില്‍. 


ഗുരുദേവന്‍ സ്ഥാപിച്ച അമ്പതിലധികം ക്ഷേത്രങ്ങളില്‍ ഭൂരിപക്ഷ 
ത്തിലും വ്യവസ്ഥാപിതമായ ഹിന്ദുമതത്തിലെ മൂര്‍ത്തികളെയാണ്‌ പ്രതിഷ്ഠി 
ച്ചിരിക്കുന്നത്‌. അല്ലാതെ ഭയാനകങ്ങളായ ഗ്രാമദേവതകളയെല്ല. ഇന്നത്തെ 
പുതിയ യാഥാസ്ഥിതികന്മാരായ “പുരോഗമനവാദികള്‍” ഇതിനെ “സംസ്കൃ 
തീകരണം' എന്നു വിളിച്ച്‌ അപലപിക്കാറുണ്ട്‌. അവരുടെ ദൃഷ്ടിയില്‍ ഗ്രാമ 
ദേവതകള്‍ താമസിക ശക്തികളാണെങ്കിലും അവയാണ്‌ കുടുതല്‍ ആധികാ 
രികം. 


ഇതു വാസ്തവത്തില്‍ തീരെ യുക്തിക്കുനിരക്കാത്ത വിഡ്ഡിത്ത 
മാണ്‌. ഹിന്ദുമതത്തിലെ പ്രധാനമൂര്‍ത്തികള്‍ ആയിരക്കണക്കിന്‌ വര്‍ഷങ്ങ 
ളുടെ താത്വികവും ആധ്യാത്മികവുമായ പരിണാമത്തിലൂടെ സംസ്കരിക്ക 
പ്പെട്ടവയാണ്‌. ശിവനെ ഒരു മലവേടനായി മാത്രമേ *‘താഴ്ന്നജാതിക്കാര്‍' 
കാണാവൂ എന്നു പറയുന്നത്‌ അവരെ അവഹേളിക്കുന്നതിനു തുല്യമാണ്‌. 
അതിനര്‍ഥം അവര്‍ക്ക്‌ അര്‍ധനാരീശ്വരനെപോലെയുള്ള ഒരു സൂക്ഷ്മ 
സങ്കല്‍പ്പത്തെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലെന്നുള്ളതാണ്‌. ഇത്‌ വര്‍ണവി 
വേചനത്തിനും ജാതിസ്പര്‍ധയ്ക്കും തുല്യമല്ലേ? അതുപോലെതന്നെ 
“ഉയര്‍ന്ന ജാതിക്കാര്‍ക്ക്‌ മാത്രമേ ഹിന്ദുമതം പാടുള്ളൂ, മറ്റുള്ള ജാതിക്കാ 
ര്‍ക്കൊക്കെ ഇതിന്റെ ഏതോ വികൃതരൂപം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ള 
തുലോം തെറ്റായ ധാരണയെയും ഇത്‌ ശാശ്വതീകരിക്കുന്നു. അനാവശ്യവും 
ഭോഷത്വവുമാണിത്‌. 

ഗുരുദേവന്‍ ഇങ്ങനെയൊരു ചിന്താക്കുഴപ്പമുണ്ടായിരുന്നില്ല. “ഉയര്‍ന്ന” 
ഹിന്ദുമതത്തിലെ മൂര്‍ത്തികളെ എല്ലാ ഹിന്ദുമതാനുയായികള്‍ക്കും അവകാ 
ശമുള്ളവയായി അദ്ദേഹം കണ്ടു. ്രതിഷ്ഠകളിലാണ്‌ അദ്ദേഹം പല പുതുമ 
കളും കൊണ്ടുവന്നത്‌. മുരുക്കുംപഴയിലെ മഹാദേവക്ഷേത്രത്തില്‍ അദ്ദേഹം 
പഞ്ചലോഹനിര്‍മിതമായ ഒരു പ്രഭയാണ്‌ പ്രതിഷ്ഠിച്ചത്‌; അതില്‍ പ്രണവമ 
ന്ത്രമായ “ഓം” എഴുതിയിട്ടുമുണ്ട്‌. ചേര്‍ത്തലയ്ക്കടുത്തുള്ള കളവങ്കോട്‌ 


808 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം / 





ക്ഷേത്രത്തില്‍ അദ്ദേഹം ഒരു കണ്ണാടിയാണ്‌ പ്രതിഷ്ഠിച്ചത്‌-അതിലും “ഓം” 
എന്നെഴുതിയിട്ടുണ്ട്‌. വൈക്കത്തിനടുത്തുള്ള ഉല്ലല ഓംകാരക്ഷേത്രത്തിലും 
കണ്ണാടി പ്രതിഷ്ഠിച്ചു. ഇതിന്റെ പിന്നിലെ തത്വം അദ്വൈതം തന്നെയാണ്‌. 
തന്റെയുള്ളില്‍ അനന്തമായ പരബ്രഹ്മം നിറഞ്ഞു നില്‍ക്കുന്നു എന്ന അദ്വൈത 
മന്ത്രത്തിന്റെ പ്രത്യക്ഷമായ പ്രതിരൂപമാണ്‌ കണ്ണാടി പ്രതിഷ്ഠ. മറ്റു ചില 
പ്രധാന പ്രതിഷ്ഠകള്‍ തലശ്ശേരിയിലെ ജഗന്നാഥക്ഷ്രേതവും കോഴിക്കോട്ടെ 
ശ്രീകണ്ഠേശ്വര ക്ഷേത്രവുമാണ്‌. 


പീഡിതരായ ജനങ്ങള്‍ക്ക്‌ മതം മാറ്റം കൊണ്ട്‌ വലിയ പ്രയോജനമൊ 
ന്നും ഇല്ലെന്നു ഗുരുദേവന്‍ വിശ്വസിച്ചിരുന്നു. സ്വാഭാവികമായും സ്വയം ഉയ 
രണമെന്നുള്ള വിശ്വാസമാണ്‌ പ്രധാനമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിഗ 
മനം. പല ശിഷ്യന്മാരും മതം മാറ്റത്തെപ്പറ്റി പറഞ്ഞു. ചിലര്‍ തുല്യത 
എടുത്തു പറയുന്ന ബുദ്ധമതത്തിനെപ്പറ്റി പുകഴ്ത്തി പറഞ്ഞു. മറ്റു ചിലര്‍, 
ക്രിസ്തുമതത്തില്‍ ചേര്‍ന്നാല്‍ താല്‍ക്കാലികമായെങ്കിലും കിട്ടുന്ന ആനുകൂ 
ല്യങ്ങളെ വാഴ്ത്തി. എന്നാല്‍ ഗുരുദേവന്‍ അതില്‍ വിശ്വസിച്ചില്ല; എന്നുത 
ന്നെയല്ല മഹത്മാഗാന്ധിയുമായുള്ള ഒരു സംവാദം ഇങ്ങനെ രേഖപ്പെടുത്തി 
യിരിക്കുന്നു. 

ഗാന്ധി: ഹിന്ദുക്കളുടെ പ്രമാണ ഗ്രന്ഥങ്ങളില്‍ അയിത്താചാരം വിധി 
ച്ചിട്ടുള്ളതായി സ്വാമിജിക്ക്‌ അറിവുണ്ടോ? 


ഗുരു: ഇല്ല 

ഗാന്ധി: വൈക്കത്ത്‌ അയിത്തത്തിനെതിരായി ചെയ്യുന്ന സതൃഗ്രഹത്തി 
നെപ്പറ്റി സ്വാമിജിക്ക്‌ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? 

ഗുരു: ഇല്ല, തീര്‍ച്ചയായും ഇല്ല 

ഗാന്ധി: അയിത്താചാരം മാറുന്നതിനുപുറമേ പീഡിതരായ ജനങ്ങള്‍ക്ക്‌ 
പുരോഗതികിട്ടാന്‍ വേറേ എന്തു ചെയ്യണം? 

ഗുരു; അവര്‍ അഭ്യസ്തവിദ്യരാകണം. അവരുടെ ആവശ്യത്തിനുവേണ്ട 
പണമുണ്ടാക്കാനുള്ള മാര്‍ഗവും വേണം. മിശ്രവിവാഹങ്ങളോ മിശ്രഭോജന 
ങ്ങളോ ഉടനെതന്നെ വേണമെന്ന്‌ നിര്‍ബന്ധിക്കേണ്ടയാവശ്യമില്ല. മറ്റുള്ളവര്‍ക്ക്‌ 
തുല്യമായി അവര്‍ക്കും സ്വയം ഉയരാനുള്ള അവസരം കൊടുക്കണം......... 

ഗാന്ധി: മോക്ഷം കിട്ടാന്‍ ഹിന്ദുമതം ആവശ്യത്തിന്‌ സഹായിക്കുമോ? 

ഗുരു: തീര്‍ച്ചയായും ആധ്യാത്മിക സ്വാതന്ത്ര്യത്തിനു വേണ്ട ധാരാളം 
വഴികളുണ്ട്‌ ഹിന്ദുമതത്തില്‍. പക്ഷേ ജനങ്ങള്‍ക്ക്‌ ലാകികസ്വാതന്ത്ര്യവും 
വേണം. 

ഗാന്ധി: അയിത്തം മുതലായവയില്‍ നിന്നുണ്ടാകുന്ന പ്രാതികൂല്യങ്ങ 
ളെപ്പറ്റിപ്പറഞ്ഞത്‌ ശരിയാണ്‌. മതസ്വാതന്ത്രയത്തിനു വേണ്ടി മതം മാറുന്നത്‌ 
അത്യാവശ്യമാണെന്ന്‌ സ്വാമിജി കരുതുന്നുണ്ടോ? 


ഗുരു: ഇല്ല മതസ്വാതന്ത്ര്ത്തിനുവേണ്ടി മതം മാറേണ്ട ആവശ്യമൊ 
ന്നുമില്ല. 


ശ്രീനാരായണഗ്ുരു-ലഘുജിവചരിതം 809 


താല്‍ക്കാലികമായ ആനുകൂല്യങ്ങള്‍ക്കുവേണ്ടി മതം മാറുന്നതു തെറ്റാ 
ണെന്നായിരുന്നു ഗുരുദേവന്റെ അനുമാനം. അതേസമയം ഒരാള്‍ ആത്മാര്‍ഥ 
മായി വിശ്വസിച്ചാല്‍ മതം മാറുന്നതിന്‌ അദ്ദേഹം എതിരല്ലായിരുന്നു. പക്ഷേ 
വിശ്വാസമില്ലാതെ ലാകികകാരണങ്ങള്‍കൊണ്ട്‌ മതം മാറുന്നതിനെ അദ്ദേഹം 
എതിര്‍ത്തിരുന്നു. ഒരു ശിഷ്യനുമായുള്ള അദ്ദേഹത്തിന്റെ സംഭാഷണം 
ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 


ഗുരു; മതം മാറണമെന്നു തോന്നിയാല്‍ ഉടനേ മാറാനുള്ള സ്വാതന്ത്ര്യം 
വേണം. അച്ഛന്റെ മതമല്ലായിരിക്കാം മകനിഷ്ടം. മനുഷ്യന്‍ മതസ്വാതന്ത്ര്യം 
വേണ്ടതാണ്‌. അതാണ്‌ നമ്മുടെ അഭിപ്രായം. ഒരിടത്തും ജാതി ഉണ്ടായിരി 
ക്കരുത്‌. മനുഷ്യന്‍ ഒരു ജാതിയായി ജീവിക്കണം. ഈ അഭിപ്രായം എല്ലായി 
ടവും പരക്കണം. അതിരിക്കട്ടെ, മതം മാറണമെന്ന്‌ ആവശ്യപ്പെടുന്നവര്‍ ഹിന്ദു 
മതത്തിന്‌ എന്തു ദുഷ്യമാണ്‌ പറയുന്നത്‌? 

ശിഷ്യന്‍: ഹിന്ദുമത സാഹിത്യം ദുഷിച്ചതാണെന്നു പറയുന്നു. വേദവും 
ഗീതയുമെല്ലാം, ജന്തുബലിയും ബഹുദൈവാരാധനയും ജാതിയും ഉപദേശി 
ക്കുന്നുണ്ടെന്ന്‌ പറയുന്നു. 

ഗുരു: വേദം അങ്ങനെയായിരിക്കാം. എന്നാലും അവയില്‍ ഇടയ്ക്കിടെ 
കൊള്ളാവുന്ന തത്വങ്ങള്‍ കാണാം. മതസാഹിത്യം നല്ലതാണെന്നുവച്ച്‌ മതം 
അനുഷ്ഠിക്കുന്നവരുടെ ആചാരവും നല്ലതായിക്കൊള്ളണമെന്നില്ലല്ലോ. 
അപ്പോള്‍ മതസാഹിത്യം എങ്ങനെയിരുന്നാലും മനുഷ്യര്‍ ദുഷിച്ചാല്‍ ഫല 
മില്ല. മനുഷ്യര്‍ നന്നാവണം. പ്രവൃത്തിയിലും വാക്കിലും വിചാരത്തിലും 
ശുദ്ധിവേണം. അതാണാവശ്യം. മതമേതായാലും മനുഷ്യന്‍ നന്നായാല്‍ മതി. 
അതാണ്‌ നമ്മുടെ അഭിപ്രായം. 


അക്കാലത്ത്‌ ഒരു ഹിന്ദുവിന്‌ മതം മാറുന്നതിന്‌ സാമൂഹികവും നിയമപര 
വുമായ യാതൊരു വിലക്കുമുണ്ടായിരുന്നില്ല. പക്ഷേ തിരിച്ച്‌ ഹിന്ദുമതത്തി 
ലേക്ക്‌ ആരെയും കൊണ്ടുവരാന്‍ പറ്റുമായിരുന്നില്ല. വിലക്കുണ്ടായിരുന്നു. 
മാത്രമല്ല പുതുതായി വരുന്നവര്‍ എന്തു ജാതിയാകുമെന്ന പ്രശ്നവുമുണ്ടാ 
യിരുന്നു. “ഉയര്‍ന്ന ജാതി'യിലേക്ക്‌ പ്രവേശനമില്ല. ആരും മനപ്പൂര്‍വം “താഴ്ന്ന 
ജാതി "യില്‍ കയറാന്‍ ഉത്സാഹിക്കുകയുമില്ലല്ലോ. 


ക്രിസ്തുമതത്തിലേക്ക്‌ മാറിപ്പോയിരുന്ന ചില ഈഴവരും തിയ്യരും ആ 
സമയത്ത്‌ തിരിച്ചുവരാന്‍ ആഗ്രഹിച്ചിരുന്നു; പക്ഷേ അവര്‍ക്ക്‌ വിലക്കുകല്‍പ്പി 
ച്ചിരുന്നു. ഗുരുദേവന്റെ ഉപദേശപ്രകാരം അവരെ തിരിച്ചു സമുദായത്തില്‍ 
ചേര്‍ത്തു. 


ഒരു സാമുദായിക പ്രസ്ഥാനവും ആധ്യാത്മിക പ്രസ്ഥാനവും എന്ന 
നിലയില്‍ എസ്‌ എന്‍ ഡി പി യോഗം തന്നെയാണ്‌ ഗുരുദേവന്റെ സന്ദേ 
ശത്തെ മുമ്പോട്ടു കൊണ്ടുപോയത്‌. നിര്‍ഭാഗ്യവശാല്‍ അത്‌ പ്രായോഗികത 
യില്‍ ഒരു ഈഴവസംഘടനയായി മാറിപ്പോയി. ഗുരുദേവന്റെ വിശ്വവ്യാപക 
മായ സന്ദേശം ഒരു സമുദായത്തിന്റെ മാത്രമായി ഇന്നു കാണപ്പെടുന്നു. ഇതു 
വളരെ ദുഃഖകരമാണ്‌. 


810 ശ്രീനാരായണ ഗുരുദേവക്യതികശീ സമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


ഇത്‌ ഗുരുദേവനെതിരെ ചെയ്യുന്നവലിയ ഒരു ദ്രോഹമാണ്‌. അതിനെ 
ക്കാളുമധികം സനാതനധര്‍മത്തിനെതിരേ ചെയ്യുന്ന ദ്രോഹമാണ്‌. ഹിന്ദുക്ക 
ളെല്ലാം ഹിന്ദുമതത്തെ ത്യജിച്ച്‌ പോകണമെന്നും, അങ്ങനെ മാത്രമേ അവര്‍ക്ക്‌ 
പുരോഗമിക്കാന്‍ പറ്റുകയുള്ളു എന്നും മറ്റും നാസ്തികരും അന്യമത പ്രചര 
ണക്കാരും കുപ്രചരണം നടത്തുന്നതിനിടയില്‍ ഒരു പീഡിത സമുദായത്തില്‍ 
ജനിച്ച ഒരു അതുല്യനായ യോഗിവര്യന്‍, ഒരു യുഗപുരുഷന്‍, അതിനെ ശക്ത 
മായി എതിര്‍ത്തു. ഓടി രക്ഷപ്പെടാന്‍ നോക്കേണ്ട, സനാതനധര്‍മത്തിനെ 
ഉദ്ധരിച്ച്‌ അതിന്‌ പണ്ടത്തെ യശസ്സും ഐശ്വര്യവും വീണ്ടെടുത്തുകൊടുക്കാന്‍ 
പറ്റുമെന്ന്‌ തെളിയിച്ചു. അദ്ദേഹം ഇന്നത്തെ ഭാരതത്തിന്‌ നല്‍കിയ ഏറ്റവും 
പ്രാധാന്യമേറിയ ഒരു സന്ദേശം തന്നെയാണിത്‌. 


സര്‍വമതസമ്മേളനവും അവസാനവര്‍ഷങ്ങളും 


ശ്രീനാരായണഗുരുദേവന്റെ ഷഷ്ഠി അബ്ദപൂര്‍ത്തി 1092 ME ചിങ്ങം 
27-ന്‌, 1916 CE-ല്‍ ആഘോഷിച്ചു. ഗുരുദേവന്‍ പതിവുപോലെ എല്ലാ അനാ 
വശ്യചിലവുകളും ആഘോഷങ്ങളും വര്‍ജിച്ച്‌ ആലുവയില്‍ അദ്വൈതാശ്രമ 
ത്തില്‍ വിശ്രമിച്ചു. മറ്റു സ്ഥലങ്ങളില്‍ എസ്‌ എന്‍ ഡി പി യോഗം വമ്പിച്ച 
പൊതുയോഗങ്ങള്‍ വിളിച്ചു കൂട്ടി. 

അറുപതു വയസ്സു തികഞ്ഞിട്ടും ഗുരുവിന്റെ ചുറുചുറുക്കിനോ ഈര്‍ജ 
സ്വലതക്കോ കുറവുണ്ടായില്ല. തന്റെ ജന്മദിവസത്തില്‍ പലപ്പോഴും അദ്ദേഹം 
പുതിയ ആശയങ്ങളും ഉപദേശങ്ങളും പുറപ്പെടുവിക്കുമായിരുന്നു. 1096 
ME-യില്‍ തന്റെ 64-ഠം പിറന്നാളിന്‌ അദ്ദേഹം മദ്യത്തിനെതിരെ ശക്തമായി 
സംസാരിച്ചു: 


“മദ്യം വിഷമാണ്‌. അതുണ്ടാക്കരുത്‌, കൊടുക്കരുത്‌, കുടിക്കരുത്‌. 
ചെത്തുകാരന്റെ ദേഹം നാറും; തുണി നാറും; വീട്‌ നാറും; അവന്‍ തൊട്ട 
തെല്ലാം നാറും.” 

തികച്ചും യുക്തിയുക്തമായ ഒരു വിശദീകരണം ഇതിനുപിന്നിലുണ്ടാ 
യിരുന്നു. ഈഴവരുടെയിടയില്‍ കുറേ പാവങ്ങള്‍ ചെത്തുതൊഴിലാളികളാ 
യിരുന്നു. മദ്യപിക്കുന്നതുകൊണ്ട്‌ കുടുംബത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങള്‍ 
ഗുരുദേവന്‍ ശ്രദ്ധിച്ചു. പല പുരുഷന്മാരും തങ്ങളുടെ വേതനങ്ങളെല്ലാം മദ്യ 
ത്തില്‍ മുടക്കി മുടിച്ചിരുന്നു. കുടുംബാംഗങ്ങളുടെ നില പരിതാപകരം. 
അതുപോലെ തെങ്ങു ചെത്തുന്നവര്‍ക്കു പ്രത്യേകിച്ച്‌ വലിയ പ്രതിഫലം 
ഒന്നും കിട്ടിയിരുന്നില്ല. അവരുടെ കുടുംബങ്ങളും പട്ടിണിയിലായിരുന്നു. 
പണമുണ്ടാക്കിയത്‌ ഇടനിലക്കാരായിരുന്നു. മഹാത്മാഗാന്ധി പില്‍ക്കാലത്ത്‌ 
മദ്യനിരോധനത്തെപ്പറ്റി ബോധവാനായത്‌ ഗുരുദേവന്റെ ഉദാഹരണം കണ്ടി 
ട്ടാകാം. 


കുറേ വര്‍ഷങ്ങള്‍ക്കുശേഷം ഗുരുദേവന്‍ ഒരു സര്‍വമത സമ്മേളനം 


നടത്താന്‍ ആഗ്രഹിച്ചു. അതിന്റെ ഉദ്ദേശം “വാദിക്കാനും ജയിക്കാനുമല്ല; അറി 
യാനും അറിയിക്കാനും ആണ്‌” എന്നായിരുന്നു. ശ്രദ്ധിക്കത്തക്കവണ്ണം പുരോ 


ശ്രീനാരായണശുരു-ലഘുജ?ീവചരിതം 811 





ഗമന ബോധമുള്ളതും മതേതരത്വമുള്ളതുമായിരുന്നു ഈ പ്രസ്താവന. “മത 
മേതായാലും മനുഷ്യന്‍ നന്നായാല്‍ മതി” എന്ന്‌ ആഹ്വാനം ചെയ്ത ഗുരു 
ദേവന്റെ മതവിദ്വേഷമില്ലായ്മയെപ്പറ്റി സന്ദേഹമില്ലല്ലോ. 


ഈ സമ്മേളനം ആലുവായില്‍ ME 1099 അഥവാ 1924 ല-യില്‍ 
അദ്വൈതാശ്രമത്തില്‍ വച്ചു നടത്തി. എല്ലാ മതങ്ങള്‍ക്കും ഒരേ സാരമാണെ 
ന്നുള്ളത്‌ ഗുരുദേവന്റെ അഭിപ്രായമായിരുന്നു. 

“എല്ലാ മതങ്ങളുടെയും ഉദ്ദേശ്യം ഒന്നുതന്നെ. നദികള്‍ സമുദ്രത്തില്‍ 
ചെന്നുചേര്‍ന്നാല്‍ പിന്നെ തിരക്കുഴിയെന്നും നടുക്കടലെന്നുമുണ്ടോ? ജീവാ 
ത്മാക്കള്‍ക്ക്‌ ഈര്‍ദ്ധ്മുഖത്വം ഉണ്ടാക്കുവാനുള്ള അധികാരമേ മതങ്ങള്‍ക്കു 
ള്ളു. അതുണ്ടായിക്കഴിഞ്ഞാല്‍ സൂക്ഷ്മം അവര്‍ താനേ അന്വേഷിച്ചു കണ്ടെ 
ത്തിക്കൊള്ളും. സൂക്ഷ്മാന്വേഷണത്തെ സഹായിക്കുന്ന മാര്‍ഗദര്‍ശികള്‍ മാത്ര 
മാണ്‌ മതങ്ങള്‍. സൂക്ഷ്മമറിഞ്ഞവന്‌ മതം പ്രമാണമല്ല. മതത്തിന്‌ അവന്‍ 
പ്രമാണമാണ്‌. ബുദ്ധമതം പഠിച്ചാണോ ബുദ്ധന്‍ നിര്‍വാണമാര്‍ഗം ഉപദേശി 
ച്ചത്‌? ബുദ്ധന്‍ നിര്‍വാണ മാര്‍ഗം ആരാഞ്ഞറിഞ്ഞ്‌ ആ മാര്‍ഗം ഉപദേശിച്ചു. 
അതു പിന്നീടു ബുദ്ധമതമായി. ബുദ്ധനു ബുദ്ധമതംകൊണ്ടു പ്രയോജന 
മുണ്ടോ? വേദം അപരുഷേയം എന്നു പറയുന്നതിന്‌ വേദമന്ത്രങ്ങളുടെ എല്ലാ 
റ്റിന്റെയും കര്‍ത്താക്കള്‍ ആരെന്ന്‌ നമുക്ക്‌ നിശ്ചയമില്ലെന്നേ അര്‍ഥമാക്കേണ്ടു. 
വേദപ്രതിപാദിതങ്ങളായ തത്വങ്ങള്‍ അപരുഷേയങ്ങളാണ്‌ എന്നും അര്‍ഥ 
മാക്കാം. 


അന്വേഷണബുദ്ധിയും ജ്ഞാനതൃഷ്ണയും ഉള്ളവരെ സംബന്ധിച്ചു 
മാത്രമേ ഈ ഉപദേശം സാധുവാകുകയുള്ളൂ. സാമാനൃജനങ്ങള്‍ക്ക്‌ അവര്‍ 
വിശ്വസിക്കുന്ന മതത്തിന്‌ ആധാരമായ ഗ്രന്ഥം പ്രമാണമായിത്തന്നെ ഇരി 
ക്കണം. അങ്ങനെ പ്രമാണമാക്കുന്ന ഗ്രന്ഥങ്ങളില്‍ ധര്‍മവിരുദ്ധമായ ഉപദേശ 
ങ്ങള്‍ വരാതിരിക്കുവാന്‍ മതഗുരുക്കന്മാര്‍ സൂക്ഷിക്കേണ്ടതാണ്‌. ദയാനന്ദ 
സരസ്വതി വേദം പ്രമാണമാക്കുന്നുണ്ടെങ്കിലും വേദത്തില്‍ അസംബന്ധമാ 
യുള്ള ഭാഗം കൃത്രിമമെന്നു തള്ളിക്കളയുന്നില്ലേ? അങ്ങനെയാണ്‌ എല്ലാ മതാ 
ചാര്യന്മാരും ചെയ്യേണ്ടത്‌. രാജ്യങ്ങള്‍ തമ്മിലും സമുദായങ്ങള്‍ തമ്മിലുമുള്ള 
ശണ്ഠ ഒന്നു മറ്റൊന്നിനെ തോല്‍പ്പിക്കുമ്പോള്‍ അവസാനിക്കും. മതങ്ങള്‍ 
തമ്മില്‍ പൊരുതിയാല്‍ ഒടുങ്ങാത്തതുകൊണ്ട്‌ ഒന്നിന്‌ മറ്റൊന്നിനെ തോല്‍പ്പി 
ക്കുവാന്‍ കഴിയുകയില്ല. ഈ മതപ്പോരിന്‌ അവസാനമുണ്ടാകണമെങ്കില്‍ സമ 
ബുദ്ധിയോടുകൂടി എല്ലാ മതങ്ങളും എല്ലാവരും പഠിക്കണം. അപ്പോള്‍ പ്രധാന 
തത്ത്വങ്ങളില്‍ അവയ്ക്കു തമ്മില്‍ സാരമായ വ്യത്യാസം ഇല്ലെന്നു വെളിപ്പെ 
ടുന്നതാണ്‌. അങ്ങനെ വെളിപ്പെട്ടു കിട്ടുന്ന മതമാണ്‌ നാം ഉപദേശിക്കുന്ന 
ഏകമതം.” 


ഭാരതത്തിലെ ആദ്യത്തെ സര്‍വമത സമ്മേളനമായിരുന്നു ഇത്‌. 1899 
cഃ-ല്‍ അമേരിക്കയിലെ ഷിക്കാഗോയില്‍ നടന്ന സര്‍വമതസമ്മേളനത്തിനെ 
ഓര്‍മിപ്പിക്കുന്നതായിരുന്നു ഇത്‌. അവിടെ വച്ചായിരുന്നല്ലോ സ്വാമി വിവേ 
കാനന്ദന്‍ ഉജ്വലമായ തന്റെ വ്യക്തിത്വം കൊണ്ട്‌ സദസ്യരെ രോമാഞ്ചം 


812 ശ്രീനാരായണ ഗുരുദേവക്ൃതികള്‍ സമ്വധുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


കൊള്ളിച്ചതും കിഴക്കുനിന്നുള്ള വിജ്ഞാനത്തിന്റെ ചെറിയ ഒരു അളവെ 
ങ്കിലും പടിഞ്ഞാറിനെ കാണിച്ചതും. 


ആലുവായില്‍ മദ്രാസ്‌ ഹൈക്കോടതി ജഡ്ജി ടി. സദാശിവ അയ്യര്‍ 
അധ്യക്ഷനായിരുന്നു. പണ്ഡിതന്മാര്‍ അവരവരുടെ കാഴ്ചപ്പാടുകളെപ്പറ്റി 
പ്രസംഗിച്ചു. ഗുരുദേവന്റെ വീക്ഷണത്തെപ്പറ്റി സത്യര്രതസ്വാമികള്‍ ഉജ്വലമായി 
സംസാരിച്ചു. ആര്യസമാജത്തിലെ ട്ൃഷിറാം, ്രഹ്മസമാജത്തിലെ സ്വാമിശിവ 
പ്രസാദ്‌, ശ്രീലങ്കയില്‍ നിന്നുള്ള ഒരു ബുദ്ധ ഭിക്ഷു എന്നിവര്‍ ഭാരതീയ ദര്‍ശ 
നങ്ങളെ പ്രതിപാദിച്ചു. ഇസ്ലാമിനെ മുഹമ്മദ്‌ മൌലവിയും ക്രിസ്തുമതത്തെ 
കെ. കെ കുരുവിളയും പ്രതിനിധീകരിച്ചു. യുക്തിവാദത്തെ സി. കൃഷ്ണനും 
മഞ്ചേരി രാമകൃഷ്ണ അയ്യരും ചിത്രീകരിച്ചു. 


1924-ലാണ്‌ വൈക്കം സത്യഗ്രഹം തുടങ്ങിയത്‌. ആദ്യമായിട്ടായിരുന്നു 
ഭാരതത്തിലെ “താഴ്ന്ന ജാതി'ക്കാര്‍ ഉണര്‍ന്നെഴുന്നേറ്റ്‌ അഹിംസാപരവും 
നീതിയുക്തവുമായ ഒരു സമരം നടത്തിയത്‌. ഉടനേ അതു വിജയിച്ചില്ലെ 
ങ്കിലും പിന്നീട്‌ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയതിന്റെ തുടക്കം 
ഇതില്‍ നിന്നായിരുന്നുവല്ലോ. ഗുരുദേവന്‍ ഇതിന്‌ തന്റെ പരിപൂര്‍ണപി 
ന്തുണ നല്‍കി. ഈ സമയത്താണ്‌ റ്റഗോറും (1922) ഗാന്ധിയും (1925) ശിവ 
ഗിരി സന്ദര്‍ശിച്ചതും ഗുരുദേവനുമായി ചര്‍ച്ചകള്‍ നടത്തിയതും. 


അടുത്ത ഏതാനും വര്‍ഷങ്ങള്‍ക്കിടയില്‍ ഗുരുദേവന്‍ ശ്രീലങ്കയിലും 
തമിഴ്നാടിലും ധാരാളം യാത്രചെയ്തു. കൊളമ്പ്‌, കാന്‍ഡി മുതലായ സ്ഥല 
ങ്ങളിലെ ബുദ്ധ വിഹാരങ്ങള്‍ അദ്ദേഹം സന്ദര്‍ശിച്ചു. ഒരു ബുദ്ധമതവിശ്വാസി 
അദ്ദേഹത്തിനോടു ചോദിച്ചു ഗുരുദേവന്റെ മതമെന്താണെന്ന്‌. 

“ഞാനും ബുദ്ധമതക്കാരനാണ്‌” എന്നു ഗുരുദേവന്‍ പറഞ്ഞു. 

അയാള്‍ക്ക്‌ വിശ്വാസമായില്ല എന്നു തോന്നിയ ഗുരുദേവന്‍ തുടര്‍ന്നു: 
“ശ്രീ ബുദ്ധന്റെ മറ്റു പേരുകള്‍ നിങ്ങള്‍ക്കറിയില്ലേ? ശതഭിഞ്ജ, ദശാബല, 
അദ്വയവാദി, വിനായക.ഞാനുമൊരു അദ്വയവാദിയാണ്‌, അതുകാരണം എന്റെ 
മതവും ബുദ്ധമതമാണ്‌.” 


പക്ഷേ ഗുരുദേവന്റെ യാത്രകളിലൊക്കെ ശിവഗിരിയില്‍ ആ സമയത്ത്‌ 
ഉണ്ടായ സംഭവങ്ങള്‍ അദ്ദേഹത്തെ അലട്ടിയിരുന്നതായി കാണുന്നുണ്ട്‌. ചേരി 
തിരിവും കിടമത്സരവും തൊഴുത്തില്‍ക്കുത്തും അവിടെയുമുണ്ടായിരുന്ന 
തായും അതില്‍ സഹികെട്ട്‌ ഇനി തന്റെ നാളുകള്‍ ശ്രീലങ്കയിലെ നുവാര 
എലിയയിലോ തിരുക്കോണമലയിലോ അല്ലെങ്കില്‍ തമിഴ്നാട്ടിലെ താഗ്രപര്‍ 
ണിയുടെ തീരത്തോ കഴിക്കാം എന്നുതന്നെ അദ്ദേഹം ആലോചിച്ചതായി പറ 
യപ്പെടുന്നു. തന്റെ പ്രസ്ഥാനത്തിന്റെ ഗതി അത്ര ശരിയല്ലെന്ന്‌ ഗുരുദേവന്‍ 
കരുതിയിട്ടുണ്ടാകും. മനുഷ്യന്റെ എല്ലാ പരിപാടികളിലും ഉള്ളതുപോലെ 
ഇതിലും അഹംഭാവവും സാമ്രാജ്യം വെട്ടിപ്പിടിക്കലുമെല്ലാം ഉള്ളതായി കണ്ട 
തുകൊണ്ടാകാം. മാത്രമല്ല തന്റെ ഏറ്റവും ്രിയങ്കരമായ ശിഷ്യന്മാരുടെ അകാ 
ലചരമങ്ങളും ഗുരുദേവനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നിരിക്കണം. കുമാരനാ 
ശാന്‍ 1924ലും സത്യരവതസ്വാമി 1926ലും മരിച്ചിരുന്നു. സകലതും തൃജിച്ച 


ശ്രീനാരായണഗുരു-ലഘുജിവചരി്തം 813 
യോഗിയാണെങ്കിലും അദ്ദേഹവും മനുഷ്യനായിരുന്നല്ലോ. അവരുടെ മരണം 
പ്രസ്ഥാനത്തിനെ വളരെയധികം ബാധിച്ചിരുന്നു. 


ഇതുകൊണ്ടും പ്രായമേറിയതുകൊണ്ടും ഗുരുദേവന്‍ ചിന്താകുലനായി. 
70-ാം പിറന്നാള്‍ അടുത്തതുകൊണ്ട്‌ തന്റെ അനന്തരഗാമിയായി 1925ല്‍ 
ബോധാനന്ദസ്വാമിയെ അഭിഷിക്തനാക്കി തന്റെ വില്‍പ്പത്രം അദ്ദേഹം എഴു 
തിവച്ചു. ഒരു സന്യാസി സംഘം രൂപീകരിക്കണമെന്നും അതിന്‌ തന്റെ സകല 
സ്വത്തുക്കളും വിട്ടുകൊടുക്കണമെന്നും അതിലെഴുതിയിരുന്നു: മഠങ്ങളും 
ക്ഷേത്രങ്ങളും ഉള്‍പ്പെടെ എല്ലാം. 1928ല്‍ അങ്ങനെ ശ്രീനാരായണ ധര്‍മ 
സംഘം സ്ഥാപിക്കപ്പെട്ടു. 


അച്ചടക്കമുള്ള ഒരു സന്യാസി സംഘം-ശ്രീബുദ്ധന്റെ സംഘത്തിനെ 
ഓര്‍മവരുത്തുന്ന വിധത്തില്‍ -സ്ഥാപിച്ചിട്ട്‌, അതില്‍ക്കൂടെ സമൂഹത്തിനെ ഉദ്ധ 
രിക്കാനും രാമരാജ്യത്തെ തിരികെക്കൊണ്ടുവരാനും പറ്റുമെന്നായിരുന്നു ഗുരു 
ദേവന്റെ വിശ്വാസം. 


ഗുരുദേവന്‍ അവസാനമായി പങ്കെടുത്ത പൊതുയോഗം കോട്ടയത്തുവച്ച്‌ 
1928-ലായിരുന്നു. യോഗത്തില്‍ അന്ന്‌ പുതിയതായി 108 ശാഖകളും 50,000 
അംഗങ്ങളും ഉണ്ടായിത്തീര്‍ന്നിരുന്നു, പ്രധാനമായിട്ടും റ്റി.കെ മാധവന്റെ 
സംഘടനാപാടവം കാരണം. അരുവിപ്പുറത്ത്‌ ഗുരുദേവന്‍ തുടങ്ങിയ വിപ്ലവം 
അന്നേക്ക്‌ ഒരു ജനകീയ ചലനമായി കഴിഞ്ഞിരുന്നു, ഇന്നും അതു തുടരുന്നു, 
കേരളത്തിനുപുറത്തും. 

കോട്ടയത്തെ നാഗമ്പടം ക്ഷ്രേതത്തില്‍വച്ചാണ്‌ ശിവഗിരിതീര്‍ഥാ 
ടനത്തിന്റെ കാര്യം ആദ്യം പ്രതിപാദിക്കപ്പെട്ടത്‌. രണ്ടു ഭക്തന്മാരുടെ ഉത്സാഹം 
വഴിയാണ്‌ ഈ തീര്‍ഥാടനം തുടങ്ങിയത്‌. വല്ലഭശ്ശേരി ഗോവിന്ദന്‍ വൈദ്യരും 
റ്റി. കെ. കിട്ടനും ഇതിനെപ്പറ്റി ഗുരുദേവനുമായി ചര്‍ച്ച ചെയ്തത്‌ ഇവിടെ 
ചേര്‍ക്കുന്നു. ഗുരുദേവന്റെ നര്‍മബോധത്തിനും അദ്ദേഹത്തിന്റെ ദര്‍ശന 
ത്തിനും പ്രായോഗികതയ്ക്കും നല്ല ഉദാഹരണമാണിത്‌. 

ശിഷ്യന്‍: തൃപ്പാദസന്നിധിയില്‍ ഒരു കാര്യം ഉണര്‍ത്തിച്ച്‌ അനുവാദ 
കല്‍പ്പന വാങ്ങിപ്പാനുണ്ട്‌. 

സ്വാമികള്‍: എന്താണ്‌? പറയാമല്ലോ. 

ശിഷ്യന്‍: കാര്യങ്ങള്‍ ചോദ്യരുപത്തില്‍ അക്കമിട്ട്‌ എഴുതിവച്ചിരിക്കുക 
യാണ്‌. കല്‍പ്പിച്ചാല്‍ വായിക്കാം. 

ഒരാള്‍ “ശിവഗിരിതീര്‍ഥാടനം' എന്ന്‌ എഴുതിയിരുന്നതു വായിച്ചു. 


സ്വാമികള്‍: തീര്‍ഥാടനമോ? ശിവഗിരിയിലോ? കൊള്ളാം നമ്മുടെ 
കുഴല്‍വെള്ളത്തില്‍ കുളിക്കാം. ശാരദാദേവിയെ വന്ദിക്കുകയും ചെയ്യാം. നല്ല 
കാര്യം. വായിക്കണം, കേള്‍ക്കട്ടെ. 


ശിഷ്യന്‍: കേരളത്തിലെ ഈഴവര്‍ക്ക്‌ ശിവഗിരി പുണ്യസ്ഥലമായി തൃപ്പാ 
ദങ്ങള്‍ കല്‍പ്പിച്ച്‌ അനുവദിക്കണമെന്ന്‌ അപേക്ഷിക്കുന്നു. 


814 ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ സനമ്വുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


സ്വാമികള്‍: വര്‍ക്കല ജനാർദനം പുണ്യസ്ഥലമാണല്ലോ. അതിനടുത്തു 
ശിവഗിരികൂടി പുണ്യസ്ഥലമാകുമോ? 


ശിഷ്യന്‍: ഹിന്ദുക്കളുടെ പുണ്യസ്ഥലങ്ങളില്‍ ഞങ്ങള്‍ക്കാര്‍ക്കും പ്രവേ 
ശനമില്ല. അല്ലാതെ പോകുന്നവര്‍ക്ക്‌ ഹേമദണ്ഡങ്ങളും മാനക്കേടും പണനഷ്ട 
വുമാണ്‌ ഉണ്ടാകാറുള്ളത്‌. തൃപ്പാദങ്ങള്‍ കല്‍പ്പിച്ചാല്‍ ശിവഗിരി പുണ്യസ്ഥ 
ലമാകും. കല്‍പ്പന ഉണ്ടായാല്‍ മതി. 


സ്വാമികള്‍: നാം പറഞ്ഞാല്‍ ശിവഗിരി പുണ്യസ്ഥലമാകുമെന്ന്‌ നിങ്ങള്‍ 
വിശ്വസിക്കുന്നു അല്ലേ? 


ശിഷ്യന്‍: ഞങ്ങള്‍ പൂര്‍ണമായും വിശ്വസിക്കുന്നു. 


സ്വാമികള്‍: അപ്പോള്‍ നാം പറയുകയും നിങ്ങള്‍ രണ്ടുപേര്‍ വിശ്വസി 
ക്കുകയും ചെയ്താല്‍ ആകെ മൂന്നു പേരായി. മതിയാകുമോ? 


ശിഷ്യന്‍: കല്‍പ്പനയുണ്ടായാല്‍ ഞങ്ങള്‍ ഇരുപതുലക്ഷവും ഞങ്ങളെ 
പ്പോലുള്ള മറ്റ്‌ അധഃകൃതരും ശിവഗിരി പുണ്യസ്ഥലമായി സ്വീകരിക്കുകയും 
വിശ്വസിക്കുകയും ചെയ്യും. 


സ്വാമികള്‍: വിശ്വാസമുണ്ടല്ലോ, കൊള്ളാം, അനുവാദം തന്നിരി 
ക്കുന്നു. 

ശിഷ്യന്‍: തീര്‍ഥാടകര്‍ ആണ്ടിലൊരിക്കല്‍ ശിവഗിരിയില്‍ വരണ 
മെന്നാണ്‌ ആഗ്രഹിക്കുന്നത്‌. അത്‌ എപ്പോള്‍ ഏതുമാസം തീയതി ആഴ്ച 
നക്ഷത്രം ആയിരിക്കണമെന്ന്‌ കല്‍പ്പന ഉണ്ടായിരിക്കണം. 


സ്വാമികള്‍: തീര്‍ഥാടകര്‍ ശിവഗിരിയില്‍ വന്നുകൂടുന്നത്‌ യൂറോപ്യന്മാ 
രുടെ ആണ്ടുപിറപ്പിന്‌ ആയിക്കൊള്ളട്ടെ. ജനുവരി മാസം ഒന്നാം തീയതി. 
അത്‌ നമ്മുടെ കണക്കിന്‌ ധനുമാസം പതിനാറ്‌ പതിനേഴ്‌ തീയതികളിലായി 
രിക്കും. അതു കൊള്ളാം. നല്ല സമയം. 


ശിഷ്യന്‍: തീര്‍ഥാടകന്‍ വല്ല വ്രതവും ആചരിക്കേണമോ? അതിന്റെ രീതി 
കള്‍ക്ക്‌ കല്‍പ്പന ഉണ്ടാകണം. 


സ്വാമികള്‍: നീണ്ട വ്രതവും കഠിന വ്യവസ്ഥകളും ഇക്കാലത്ത്‌ എല്ലാ 
വരും ആചരിച്ചെന്നു വരികയില്ല. പത്തുദിവസത്തെ (വതം. ശ്രീബുദ്ധന്റെ പഞ്ച 
ശുദ്ധിയോടുകൂടി ആചരിച്ചാല്‍ മതിയാകും. 

ശിഷ്യന്‍: തീര്‍ഥാടകരുടെ വസ്ത്രധാരണരീതിയില്‍ വല്ല പ്രത്യേകതയും 
ഉണ്ടായിരിക്കണമോ? 

സ്വാമികള്‍: വെള്ളവസ്ത്രം ഗൃഹസ്ഥന്മാരുടേത്‌. കാഷായം സന്യാസി 
മാര്‍ക്ക്‌, കറുത്ത തുണിയും കരിമ്പടവും ശബരിമലക്കാര്‍ക്ക്‌, ശിവഗിരി തീര്‍ഥാ 
ടകര്‍ക്ക്‌ മഞ്ഞവസ്ത്രം ആയിക്കൊള്ളട്ടെ. ശ്രീകൃഷ്ണന്റെയും ശ്രീബുദ്ധ 
ന്റെയും വസ്ത്രം. അതുകൊള്ളാം. നന്നായിരിക്കും. 

ശിഷ്യന്‍: തീര്‍ഥാടകര്‍ രുദ്രാക്ഷം ധരിക്കേണമോ? 


ശ്ര?നാരായണഗുരു-ചഘുജിവചരി;തം 815 


സ്വാമികള്‍: വേണ്ടാ, രുദ്രാക്ഷം പച്ചവെള്ളത്തില്‍ ഉരച്ചു കുറെ കുടി 
ക്കുന്നതു നന്നായിരിക്കും. ഗുണമുണ്ടാകാതിരിക്കില്ല. ഇനി എന്തെങ്കിലും ചോദി 
പ്പാനുണ്ടോ? 

ശിഷ്യന്‍: ഇനി ഒന്നുമില്ല. 

സ്വാമികള്‍: ശ്രീബുദ്ധന്റെ പഞ്ചശുദ്ധി അറിയാമോ? 

ശിഷ്യന്‍: അറിയാം 

സ്വാമികള്‍: പറയണം, കേള്‍ക്കട്ടെ 

ശിഷ്യന്‍: ശരീരശുദ്ധി, ആഹാരശുദ്ധി, മനശ്ശുദ്ധി, വാക്ശുദ്ധി, കര്‍മശുദ്ധി 

സ്വാമികള്‍: ശരി, ഇതനുഷ്ഠിച്ചാല്‍ മതിയാകും. മഞ്ഞവസ്ത്രം എന്നു 
നാം പറഞ്ഞതിന്‌ മഞ്ഞപ്പട്ടു വാങ്ങിക്കാന്‍ ആരും തുനിയരുത്‌. കോടിവസ്ത്രം 
പോലും ആവശ്യമില്ല. ഉപയോഗത്തിലിരിക്കുന്ന വെള്ളവസ്ത്രം മഞ്ഞളില്‍ 
മുക്കി ഉപയോഗിച്ചാല്‍ മതി. പിന്നീട്‌ അലക്കിത്തെളിച്ച്‌ എടുക്കാമല്ലോ. യാത്ര 
ആര്‍ഭാടരഹിതമാക്കണം. വിനീതമായിരിക്കണം. ഈശ്വരസ്തോത്രങ്ങള്‍ ഭക്തി 
യായി ഉച്ചരിക്കുന്നതു കൊള്ളാം. തീര്‍ഥയാത്രയുടെ പേരില്‍ ആര്‍ഭാടങ്ങളും 
ആഡംബരങ്ങളും ഒച്ചപ്പാടുകളുമുണ്ടാക്കി ഈ പ്രസ്ഥാനത്തെ മലിനപ്പെടു 
ത്തരുത്‌. അനാവശ്യമായി ഒരു കാശുപോലും ചെലവു ചെയ്യരുത്‌. മിച്ചം 
വയ്ക്കാന്‍ പഠിക്കണം. സമുദായം വിദ്യാഭ്യാസത്തിലും ധനസ്ഥിതിയിലും 
ശുചിത്വത്തിലും വളരെ പിന്നോക്കം. ഈ സ്ഥിതി മാറണം-മാറ്റണം. ഇനി 
ഒന്നുമില്ലല്ലോ ചോദിപ്പാന്‍? 


ശിഷ്യന്‍: ഇല്ല. 

സ്വാമികള്‍: ഈ തീര്‍ഥാടനം നടത്തുന്നതിന്റെ ഉദ്ദേശ്യമെന്ത്‌? ഒന്നുമി 
ല്ലെന്നുണ്ടോ? 

ശിഷ്യന്‍: ഉദ്ദേശ്യങ്ങള്‍ മുന്‍പു കല്‍പ്പിച്ചതോ? 

സ്വാമികള്‍: അത്‌ അതിന്റെ രീതികളല്ലയോ? രീതികളാണോ ഉദ്ദേശ്യം. 
(ആരും മറുപടി പറഞ്ഞില്ല) 


സ്വാമികള്‍:ആണ്ടിലൊരിക്കല്‍ കുറെ ആളുകള്‍ രാജ്യത്തിന്റെ നാനാഭാ 
ഗത്തുനിന്നും മഞ്ഞവസ്ത്രവും ധരിച്ചു യാത്ര ചെയ്തു ശിവഗിരിയില്‍ എത്തു 
ന്നു. ചുറ്റിനടന്ന്‌ കുളിയും ഈണും കഴിഞ്ഞ്‌ പണവും ചെലവാക്കി വീടുക 
ളില്‍ ചെല്ലുന്നതുകൊണ്ട്‌ എന്തു സാധിച്ചു? ഒന്നും സാധിച്ചില്ല. വെറും 
ചെലവും ബുദ്ധിമുട്ടും! ഇതു പാടില്ല. ഏതു പ്രവൃത്തിക്കും ഒരു ഉദ്ദേശ്യം 
വേണം. (സ്വാമികള്‍ എഴുതിക്കൊള്‍ക എന്നു പറഞ്ഞു തുടര്‍ന്നു:) 

സ്വാമികള്‍: ശിവഗിരി തീര്‍ഥയാത്രയുടെ ഉദ്ദേശ്യങ്ങള്‍ -സാധിക്കേണ്ട 
കാര്യങ്ങള്‍-അതിന്റെ ലക്ഷ്യം. ഒന്ന്‌: വിദ്യാഭ്യാസം, രണ്ട്‌: ശുചിത്വം, മൂന്ന്‌: 
ഈശ്വരഭക്തി, നാല്‍: സംഘടന, അഞ്ച്‌: കൃഷി, ആറ്‌: കച്ചവടം, ഏഴ്‌: 
കൈത്തൊഴില്‍, എട്ട്‌: സാങ്കേതിക പരിശീലനങ്ങള്‍. മനസ്സിലായോ ഈ വിഷ 
യങ്ങള്‍? ഈ വിഷയങ്ങളെപ്പറ്റി പ്രസംഗപരമ്പര നടത്തണം. ഓരോ വിഷയ 


816 (ശ്രീനാരായണ ഗുരുദേവക്യതികശീ സന്വുര്‍ണവ്്യാഖ്യാനം - ഭാഗം 1 


ത്തിലും വൈദഗ്ധ്യം ഉള്ളവരെ ക്ഷണിച്ചുവരുത്തി പ്രസംഗം പറയിക്കണം. 
ജനങ്ങള്‍ അച്ചടക്കത്തോടെ ഇരുന്നു ശ്രദ്ധിച്ചു കേള്‍ക്കണം. കേട്ടതെല്ലാം പ്രവൃ 
ത്തിയില്‍ വരുത്താന്‍ ശ്രമിക്കണം. അതില്‍ വിജയം പ്രാപിക്കണം. അപ്പോള്‍ 
ജനങ്ങള്‍ക്കും രാജ്യത്തിനും അഭിവൃദ്ധി ഉണ്ടാകും. ഈഴവര്‍ക്കു മാത്രമല്ല, 
ഈഴവരിലുടെ എല്ലാ സമുദായക്കാര്‍ക്കും അഭിവൃദ്ധിയുണ്ടാകണം. അങ്ങനെ 
ജീവിതം മാതൃകാപരമാക്കണം. ശിവഗിരിതീര്‍ഥാടനത്തിന്റെ പ്രധാന ഉദ്ദേശ്യം 
ഇതായിരിക്കണം. മനസ്സിലായോ? 


ഇന്ന്‌ ഡിസംബറിന്റെ അവസാനം കേരളത്തിലുടനീളം മഞ്ഞവേഷം 
ധരിച്ച തീര്‍ഥാടകരെക്കാണാം. കാല്‍നടയായി, കറുത്തു മെലിഞ്ഞ പാവങ്ങള്‍, 
കര്‍ഷകര്‍, കേരളത്തിലെ നിന്ദിതരും പീഡിതരുമായ ആയിരക്കണക്കിന്‌ 
തീര്‍ഥാടകര്‍, ശിവഗിരിയിലേക്ക്‌ പോകുന്നുണ്ട്‌. അര്‍ധപട്ടിണിക്കാരായ ഇവ 
രുടെ സ്ഥിതി കാണുമ്പോള്‍ ഇനിയും എത്രയെത്ര ദുരം പിന്നിടാനുണ്ടെന്ന്‌ 
മനസ്സിലാകും. 

കോട്ടയത്തെ പൊതുയോഗത്തിനുശേഷം വെല്ലൂര്‍ ആശ്രമത്തില്‍ വിശ്ര 
മിക്കുമ്പോഴാണ്‌ ഗുരുദേവന്‍ കഠിനമായ അസുഖം തുടങ്ങിയത്‌. മൂത്രതടസ്സ 
മായിരുന്നു രോഗം. ആലുവയിലെ ആശ്രമത്തില്‍ വിശ്രമമെടുത്തതില്‍ നിന്നു 
വലിയ പ്രയോജനം തോന്നിയില്ല. അതിനുശേഷം പാലക്കാട്ടും മ്രാസിലും 
പല ഭിഷഗ്വരന്മാരെയും കണ്ടെങ്കിലും ആശ്വാസം കിട്ടിയില്ല. ശിവഗിരിയില്‍ 
തിരിച്ചുപോയിട്ട ആയുര്‍വേദ ചികിത്സ തുടങ്ങി. രോഗശമനം കിട്ടിയില്ലെങ്കിലും 
അദ്ദേഹത്തിന്‌ ആശ്വാസം തോന്നി. 


പല ശിഷ്യന്മാര്‍ക്കും അത്ഭുതമായി. എന്തുകൊണ്ട്‌ സ്വാമികള്‍ സ്വയം 
സുഖപ്പെടുത്തിയില്ല? അദ്ദേഹം എത്രയെല്ലാം അത്ഭുതസിദ്ധികളുള്ള ആളാണ്‌. 
എത്രയെത്ര പേരെ ചികിത്സിച്ചു സുഖപ്പെടുത്തിയതായും കഥകളുള്ളതല്ലേ? 
പക്ഷേ ഗുരുദേവന്‍ എല്ലാ മര്‍ത്യന്മാരെയും പോലെ തന്നെ ദുരിതമനുഭവിച്ചു 
തന്നെ ജീവിക്കുകയും മരിക്കുകയും ചെയ്തു. ബുദ്ധമതത്തിലെ സംസാര 
സാഗരത്തിലെന്നപോലെ. 


ഗുരുദേവന്റെ 72-ാം ജന്മദിനം വന്നെത്തി. ആഘോഷിക്കത്തക്ക നില 
യിലായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യം കൂടുതല്‍കൂടുതല്‍ മോശമായി. 
എങ്കിലും നര്‍മബോധം അദ്ദേഹത്തെ പിരിഞ്ഞില്ല. തന്റെ അന്ത്യം അടുത്തു 
വെന്ന്‌ അദ്ദേഹത്തിന്‌ മനസ്സിലായി. എല്ലാവരോടും വിടപറയുകയും തന്റെ 
എല്ലാകാര്യങ്ങളും ഭംഗിയായി അവസാനിപ്പിക്കുകയും ചെയ്തു. 


1104 ME കന്നി ടന്‌, 1928 CE സെപ്തംമ്പര്‍ 20-ന്‌, നല്ല ചാറ്റല്‍ മഴയുള്ള 
ഒരു ദിവസം ഗുരുദേവന്‍ അടുത്തുനിന്നവരോടു പറഞ്ഞു: “നമുക്ക്‌ നല്ല ശാന്തി 
അനുഭവപ്പെടുന്നു.” തന്റെ സ്വന്തം കൃതിയായ “ദൈവദശകം” പാടിക്കേള്‍ക്ക 
ണമെന്ന്‌ അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിന്റെ അവസാനഭാഗം പാടിക്കൊണ്ടി 
രിക്കേ 3 മണിക്ക്‌ അദ്ദേഹം സമാധിയിലായി. ആ അവതാരപുരുഷന്‍ അങ്ങനെ 
പരമാത്മസ്വരുപനായി. 


ശ്ശീനാരായണഗശഗുരു-ലഘുജിവചരിീതം 817 


“ആഴമേകുംനിന്‍മഹസ്സാം ആഴിയില്‍ ഞങ്ങളാകവേ 
ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം” 


ശ്രീനാരായണചിന്ത ഇന്ന്‌ 


അരുവിപ്പുറം പ്രതിഷ്ഠനടന്നത്‌ 1888 CE ലാണ്‌; എസ്‌.എന്‍.ഡി.പി 
യോഗം സ്ഥാപിച്ചത്‌ 1903 CE ലും. ഒരു നൂറ്റാണ്ടിനുശേഷം ഗുരുവചനങ്ങളു 
ടെയും ഗുരു ചിന്തയുടെയും പ്രസക്തിയെന്തെന്ന്‌ തീര്‍ച്ചയായും ചോദിക്കാ 
വുന്നതാണ്‌. 

ചിലവിധത്തില്‍ ഗുരുവിന്റെ പ്രയത്നങ്ങള്‍ സഫലമായെങ്കിലും മറ്റു ചില 
വിധത്തില്‍ പ്രതീക്ഷിച്ചത്ര ഫലിച്ചിട്ടില്ല. തീര്‍ച്ചയായും സമുദായത്തില്‍ വലിയ 
ഒരു മാറ്റം വരുത്താന്‍ സാധിച്ചിട്ടുണ്ട്‌. പ്രത്യേകിച്ചും ‘താഴ്ന്നജാതി'ക്കാരുടെ 
സ്വാഭിമാനത്തില്‍. ഏറ്റവും വിലപ്പെട്ടതായ അന്തസ്സ്‌ അവര്‍ക്കിപ്പോള്‍ ലഭിച്ചി 
ട്ടുണ്ട്‌. ഈ വീക്ഷണകോണില്‍ നിന്നു നോക്കുമ്പോള്‍ ഗുരുദേവന്‍ അത്യ 
ത്ഭുതകരമായി വിജയിച്ചിട്ടുണ്ട്‌. അതില്‍ നിന്ന്‌ നമുക്കെല്ലാം ശുഭാപ്തി വിശ്വാ 
സത്തിന്‌ കാരണവുമുണ്ട്‌. 

കുറച്ചുനാള്‍ മുമ്പേ, കാഞ്ചിയിലെ ശങ്കരാചാര്യരായ ശ്രീമദ്‌ ജയേന്ദ്ര 
സരസ്വതി സ്വാമികളെ കാണുവാനുള്ള അവസരമുണ്ടായി. സനാതനധര്‍മ 
ത്തെപ്പറ്റി ഇ്തയും അവഗാഹമുള്ളവര്‍ വിരളമാണ്‌. സംഭാഷണത്തിനിടയില്‍ 
ഒരു ചോദ്യമുണ്ടായി. ബീഹാറോ മറ്റോ പോലെ ജാതിപ്രശ്നങ്ങളാല്‍ വല 
യുന്ന ഒരു നാടിന്‌ എങ്ങനെ പുരോഗമനമുണ്ടാകും എന്ന്‌. അദ്ദേഹത്തിന്റെ 
മറുപടി ഇതായിരുന്നു: “ശ്രീനാരായണഗുരുവിനെപ്പോലെയുള്ള ഒരു മഹാന്‍ 
അവിടെ ജനിക്കണം.” 


പിന്നെയൊരിക്കല്‍ ഡോ. ശ്രീനിവാസന്റെ ഇംഗ്ലീഷിലുള്ള ഗുരുദേവന്റെ 
ജീവചരിത്രത്തെപ്പറ്റി “ഹിന്ദുവിസം റ്റുഡേ” എന്ന അമേരിക്കന്‍ മാസികയില്‍ 
ഒരു ലഘുനിരുപണം പ്രസിദ്ധീകരിച്ചു. അതു കഴിഞ്ഞ്‌ ആശ്ചര്യപ്പെടുത്തുന്ന 
ഒരു കത്ത്‌ കിട്ടി. ജയിലില്‍ കിടക്കുന്ന ഒരു കറുത്ത അമേരിക്കക്കാരന്റെ പക്കല്‍ 
നിന്ന്‌. താന്‍ യുവാവായിരുന്നപ്പോള്‍ ഗുരുദേവന്റെ ആശയങ്ങളെപ്പറ്റി കേട്ടി 
രുന്നുവെങ്കില്‍ എന്തു നന്നായിപ്പോയേനേ എന്നയാള്‍ ഖേദിച്ചു. സ്വാഭിമാനവും 
സ്വപ്രയത്നവും ഉപയോഗിച്ച്‌ അയാള്‍ ഒരു നല്ല മനുഷ്യനായിപ്പോയേനേ 
എന്നയാള്‍ പറഞ്ഞു. അതിനുപകരം സ്വയം നശിച്ച്‌ അയാളൊരു കുറ്റവാളി 
യായിത്തീരുകയാണുണ്ടായത്‌. 


ഗുരുദേവ സന്ദേശത്തിന്റെ ഏറ്റവും പ്രായോഗികമായ വശവും തത്വചി 
ന്തയുടെ മറു വശവും പലതരത്തിലുള്ള ആളുകളെയും ആകര്‍ഷിക്കുന്നതാണ്‌. 
ഗുരുദേവന്റെ വലിയ ഒരു സിദ്ധി തന്നെയാണിത്‌. ഭക്തിമാര്‍ഗത്തിലൂടെ മാണി 
ക്യവാചകനും മീരാബായിയും ധര്‍മത്തെ സാധാരണ ജനങ്ങള്‍ക്ക്‌ മനസ്സി 
ലാക്കിക്കൊടുത്തതുപോലെ ഗുരുദേവന്‍ അദ്വൈതത്തെ നമുക്കെല്ലാം മന 
സ്സിലാക്കിത്തന്നു. 


74-2003 52 


818 ശ്രീനാരായണ ഗുരുദേവക്ൃയതികശി സമ്പുര്‍ണവ്യാഖ്യാനം - ഭാഗം 7 


അതേസമയം മറ്റൊരു വിധത്തില്‍ നോക്കിയാല്‍ നിരാശയുമുണ്ട്‌. ഗുരു 
വിന്റെ സന്ദേശത്തിന്‌ അര്‍ഹമായ ശ്രദ്ധയും പ്രചാരവും കിട്ടിയിട്ടില്ല. പിന്നെ 
പീഡിത്രുടെ ഉന്നമനം വിചാരിച്ചത്ര ഫലിച്ചട്ടില്ല; മൂന്നാമത്‌ ഗുരുദേവന്റെ 
സ്വന്തം സ്ഥാപനങ്ങള്‍ പോലും അദ്ദേഹത്തിനു ഖേദമുണ്ടാക്കിയേക്കാവുന്ന 
വിധത്തിലാണ്‌ പരിണമിച്ചിരിക്കുന്നത്‌. 


ഗുരുദേവന്റെ സന്ദേശം പരമലളിതവും സ്പഷ്ടവുമാണെങ്കിലും ഇന്നും 
അതിന്റെ ശരിയായ മൂല്യം പലരും മനസ്സിലാക്കിയിട്ടില്ല. ഇന്നത്തെ തലമു 
റയ്ക്ക്‌ അവകാശങ്ങളെപ്പറ്റിയേ ആലോചനയുളളൂ. കടമകളെപ്പറ്റി ആലോച 
നയില്ല. തന്നോടും രാഷ്ട്രത്തോടുമുള്ള കടമ വിശാലമാണ്‌. അമേരിക്കയുടെ 
പഴയ പ്രസിഡന്റ്‌ കെന്നഡി പറഞ്ഞതുപോലെ: “രാഷ്ട്രം തനിക്കെന്തു തരു 
മെന്നു ചോദിക്കരുത്‌; താന്‍ രാഷ്ട്രത്തിനു വേണ്ടി എന്തു ചെയ്യുമെന്നു ചോദി 
ക്കണം.” 


ഓരോ വ്യക്തിക്കും ഇതു ബാധകമാണ്‌. മറ്റുള്ളവര്‍ക്കു വേണ്ടിയും 
രാഷ്ട്രത്തിനു വേണ്ടിയും എന്തു ചെയ്യാമെന്നുള്ള കാര്യത്തില്‍ ഗുരുദേവന്‍ 
കാണിച്ച പാതയിലൂടെ അധികംപേരും ഇന്നുപോകുന്നില്ല. നിസ്വാര്‍ഥതയ്ക്കു 
പകരം സ്വാര്‍ഥ താല്‍പ്പര്യങ്ങളുടെ പിറകേയാണ്‌ അധികംപേരും ഓടുന്നത്‌. 
നിസ്വാര്‍ഥ സേവനം എന്ന ആദര്‍ശത്തിന്‌ പ്രസക്തി കുറഞ്ഞിരിക്കുന്നു. ഗുരു 
ദേവന്‍ നിര്‍ദേശിച്ചതുപോലെ സംഘടനകൊണ്ടു ശക്തമാകാനൊന്നും പലരും 
കൂട്ടാക്കുന്നില്ല. മാത്രമല്ല, ഇന്നും ഭാരതത്തിലെ നിന്ദിതരും പീഡിതരുമായ 
ആളുകളുടെ നില സ്വാതന്ത്ര്യം കിട്ടിയിട്ട്‌ ടാ വര്‍ഷമായിട്ടും ഒട്ടും പുരോഗമി 
ചിട്ടില്ല. വെള്ളക്കാര്‍ പോയതിനുശേഷവും ശരിയായ ഒരു സ്വയംഭരണ ജനാ 
ധിപത്യം ഇവിടെ വന്നിട്ടില്ല. ഏതാണ്ട്‌ 300 വര്‍ഷത്തിനു മുമ്പ്‌ തമിഴ്നാട്ടിലെ 
ചിങ്കല്‍ചട്ട്‌ മുതലായ ഇടങ്ങളിലുണ്ടായിരുന്ന പോലെയുള്ള ഗ്രാമജനാധിപ 
ത്യവും ജനപങ്കാളിത്തവും വന്നിട്ടില്ല, അതുകാരണം ജനങ്ങളുടെ ഉന്നമനവും 
കൈവന്നിട്ടില്ല. ശിവഗിരി തീര്‍ഥാടനത്തിന്‌ പോകുന്ന പാവപ്പെട്ട പട്ടിണിക്കാ 
രായ പീതാംബരധാരികളായ ഈഴവരുടെ സംഖ്യയില്‍ നിന്നുതന്നെ ഈ 
ദുഃഖസത്യം മനസ്സിലാക്കാം. 


ഏറ്റവും ദുഃഖകരമായ മറ്റൊരു സത്യം കേരള സമുദായത്തിനെപ്പറ്റിയുള്ള 
താണ്‌. ഉപരിപ്ലവമായി നോക്കിയാല്‍ തുല്യതയും പ്രത്യക്ഷമായ ജാതി-മത 
സ്പര്‍ധയില്ലാത്തതുമായ കേരളം വാസ്തവത്തില്‍ പരോക്ഷമായി ഈ കാര്യ 
ങ്ങളില്‍ മുന്‍പന്തിയില്‍ നില്‍ക്കുന്നു. ഒന്നിച്ചു നിന്നുള്ള വിലപേശല്‍ വഴി 
എന്തും നേടാമെന്നുള്ള നിലവന്നതോടെ കേരളം വീണ്ടും ഭ്രാന്താലയമായി 
ത്തീരുന്നുണ്ടോ എന്നു സംശയിക്കണം. സാമ്പത്തികമായി പുരോഗമിക്കാത്ത 
കേരളത്തില്‍ ഇന്നും തങ്ങളുടെ ന്യായവും അന്യായവുമായ വിഹിതം പിടിച്ചു 
പറിക്കാനേ എല്ലാവര്‍ക്കും കഴിയുന്നുള്ളൂ. 

ഗുരുദേവന്റെ ജീവിതദര്‍ശനങ്ങളെ പ്രചരിപ്പിക്കാനുള്ള സംഘടനകളാ 
ണല്ലോ എസ്‌.എന്‍.ഡി.പി. യോഗം, ശിവഗിരി മഠം സന്ന്യാസി സംഘം, 
ശ്രീനാരായണ ഗുരുകുലം എന്നിവ. 


ഗശശീനാരായണശുരു-ലഘുജിവചരിതം 819 





ഒരു യുഗപുരുഷന്‍ ഇത്രയുമൊക്കെ സ്മാരകങ്ങള്‍ മതിയോ? സ്വാമി 
ധര്‍മതീര്‍ഥന്‍ പറഞ്ഞതുപോലെ: 


“ഹിന്ദുസംസ്കാരത്തിന്റെ ചരിത്രത്തിലും മഹാഗുരുക്കന്മാരുടെ പരി 
ശ്രമങ്ങളിലും ഏറ്റവും അതുല്യമായ ഒരു സ്ഥാനമാണ്‌ ശ്രീനാരായണഗുരു 
വിനുള്ളത്‌. ശ്രീബുദ്ധന്‍ ഈ രാജ്യത്തെ ജനങ്ങളെ ധര്‍മത്തിലൂടെ ഒന്നാക്കി; 
ശ്രീശങ്കരന്‍ നമ്മെ സത്യത്തിലുടെയും ചേതനയിലൂടെയും ഒന്നാക്കി; ശ്രീനാ 
രായണഗുരു നമ്മെ ഒരു സ്വതന്ത്രരാഷ്ട്രത്തിന്റെ ജീവനുള്ള സാഹോദര്യ 
ത്തിലൂടെ ഒന്നാക്കി....... 


മാത്രമല്ല, 

“ആര്‍ക്കും അതിന്റെ വ്യാപ്തിയോ അനന്തരഫലമോ മനസ്സിലാക്കുന്ന 
തിനു മുമ്പേ അദ്ദേഹം ഒരു വിപ്ലവം സൃഷ്ടിച്ചു. ആരെയും വെറുപ്പിക്കാതെയും 
ഒരു വിശ്വാസത്തെയും തകര്‍ക്കാതെയും ഒരു മതപന്ഥാവിനെയും ആക്രമി 
ക്കാതെയും ഇങ്ങനെ ഒരു വിപ്ലവം സൃഷ്ടിച്ചു. ചരിത്രത്തില്‍ വേറെ ഒരു 
ഗുരുവും ഇത്ര സമാധാനത്തോടെ തന്റെ ദയത്യത്തില്‍ വിജയിച്ചതായറിയില്ല.” 


ലേഖകര്‍: 
പ്രൊഫ. ജെ. ഇന്ദിര 


രാജീവ്‌ ശ്രീനിവാസന്‍ 


അനുബന്ധം 2 


1855 
1860 
1877-80 


1881-82 
1882 
1882 
1884 
1884 
1884-87 
1887 
1887 
1888 
1889 
1891 
1893 
1895 


1897 
1898 
1901 
1903 
1904 


1904 
1904 


ശ്രീനാരായണ കലണ്ടര്‍ 


ആഗസ്റ്റ്‌ 28-ചൊവ്വ-6.15 A.M ജനനം 
വിദ്യാരംഭം 


ഉപരിവിദ്യാഭ്യാസം 
ഗുരു-കാര്‍ത്തികപ്പള്ളി കുമ്മന്‍പള്ളി രാമന്‍പിള്ള ആശാന്‍ 


അധ്യാപകവൃത്തി-നാണു ആശാന്‍ 

“വിവാഹം” 

അവധുതവൃത്തി-ആരംഭം 
ചട്ടമ്പിസ്വാമികളുമായുള്ള സ്നേഹബന്ധം 
യോഗാഭ്യാസ പഠനം-ഗുരു-തൈക്കാട്‌ അയ്യാസ്വാമി 
തപോവൃത്തി-മരുത്വാമല-പിള്ളത്തടം ഗുഹ 
തപോവൃത്തി-അരുവിപ്പുറം ഗുഹകള്‍ 
ശിവലിംഗദാസന്ധാമി-ആദ്യത്തെശിഷ്യന്‍ 
അരുവിപ്പുറം ശിവപ്രതിഷ്ഠ 

മണ്ണന്തല ദേവീക്ഷേത്രം-പ്രതിഷ്ഠ 

കുമാരു (കുമാരനാശാന്‍) ഗുരുവിനെ കാണുന്നു 
കോലത്തുകര ശിവപ്രതിഷ്ഠ 

കുമാരുവിനെ ബാംഗ്ലൂരില്‍ കൊണ്ടുപോയി 

ഡോ. പല്‍പ്പുവിനെ ഏല്‍പ്പിക്കുന്നു. 
ആത്മോപദേശ ശതകം-രചന 

കുന്നുംപാറ സുബ്രഹ്മണ്യക്ഷ്രേതം-സ്ഥാപനം 
“സാത്വികനായ മതപരിഷ്കര്‍ത്താവ്‌”- കാനേഷുമാരി റിപ്പോര്‍ട്ട്‌ 
എസ്‌.എന്‍.ഡി.പി.യോഗം സ്ഥാപനം 


പരവൂര്‍ (കൊല്ലം) മഹാസമ്മേളനം-അനാചാരങ്ങള്‍ക്കെതിരെ 
ആഹ്വാനം 


ശിവഗിരി മഠം സ്ഥാപനം 
ശിവഗിരി-ഹരിജനങ്ങള്‍ക്ക്‌ നിശാപാഠശാല-സ്ഥാപനം 


ശ്രീനാരായണഗുരു-ലഘുജിവചരിതം 821 





1904 
1905 
1907 
1907 
1908 
1909 
1911 

1912 
1912 
1914 
1914 
1915 
1915 
1916 
1916 
1916 
1916 
1916 
1916 
1918 

1920 
1920 
1920 
1921 
1921 


1922 
1922 
1923 
1924 


ശിവഗിരിആഘോഷം 

കാര്‍ഷികവ്യവസായ പ്രദര്‍ശനം-കൊല്ലം 

കോഴിക്കോട്‌ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം - പ്രതിഷ്ഠ 
തലശ്ശേരി ജഗന്നാഥക്ഷേത്രം - പ്രതിഷ്ഠ 

ജനനീ നവരത്നമഞ്ജരി - രചന 

മംഗലാപുരം ക്ഷേത്രം - പ്രതിഷ്ഠ 
കരിങ്കുളം-കെട്ടുകല്യാണം വേണ്ടെന്നു വെപ്പിക്കുന്നു 
ദൈവദശകം - രചന 

ശിവഗിരി-ശാരദാപ്രതിഷ്ഠ 

ആലുവ അദ്വൈതാശ്രമം - സ്ഥാപനം 

കോട്ടയം-കേരളീയ നായര്‍സമ്മേളനത്തില്‍ സംബന്ധിച്ചു 
മിശ്രഭോജനം 
അദ്വൈതാശ്രമം-സംസ്കൃതപാഠശാല-സ്ഥാപനം 
തിരുവില്വാമല വിശ്രമം-രമണമഹര്‍ഷി ക്ഷണം 
ദര്‍ശനമാല - രചന 

വിളംബരം - “നമുക്കു ജാതിയില്ല” 

ജയന്തി ആഘോഷം 

മിശ്രവിവാഹ സന്ദേശം 

“പ്രധാനദേവാലയം വിദ്യാലയം”-സന്ദേശം 

ശ്രീലങ്ക സന്ദര്‍ശനം -1 

കാരമുക്കുക്ഷേത്രപതിഷ്ഠ - ദീപം 

മദ്യവര്‍ജ്ജന സന്ദേശം 

“ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്‌” - സന്ദേശം 
സമസ്ത കേരള സഹോദരസമ്മേളനം 

മുരുക്കുംപുഴ ക്ഷേത്രപ്രതിഷ്ഠ - ഓം സത്യം, ധര്‍മ്മം, ദയ, 
ശാന്തി എന്നെഴുതിയ പ്രഭ 

“മതം ഏതായാലും മനുഷ്യന്‍ നന്നായാല്‍ മതി” - സന്ദേശം 
ടാഗോറിന്റെ ശിവഗിരി സന്ദര്‍ശനം 
നാരായണഗുരുകുലം-ഫേണ്‍ ഹില്‍-ആരംഭം 


സര്‍വ്വമതസമ്മേളനം - ആലുവ-ഇന്ത്യയില്‍ ആദ്യത്തേത്‌ 
“വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്‌ ”- 
സന്ദേശം 


822 


1924 
1925 
1925 
1925 
1926 


1926 
1926 
1926. 
1926 
1927 
1927 
1928 
1928 
1928 
1928 
1928 
1933 
1948 
1952 
1956 
1967 
1967 
1977 
1982 
1983 
1985 
1988 


ശ്രീനാരായണ ഗുരുദേവഷ്യതികശ്‌ സന്ധുരീണഷ്യാക്യാനം - ഭാഗം 7 


വൈക്കം സത്യാഗ്രഹാശ്രമം - സന്ദര്‍ശനം 

ശിവഗിരി ബ്രഹ്മവിദ്യാലയത്തിന്റെ തറക്കല്ലിടല്‍ 
ഗാന്ധിജിയുടെ ശിവഗിരി സന്ദര്‍ശനം 
ബോധാനന്ദസ്വാമികളെ പിന്‍ഗാമിയായി നിയോഗിച്ചു 


ശിവഗിരി ഫ്രീ ഇന്‍ഡസ്ട്രിയല്‍ ആന്റ്‌ അഗ്രികള്‍ച്ചറല്‍ 
ഗുരുകുല-ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലധിഷ്ഠിത 
വിദ്യാഭ്യാസസ്ഥാപനം. 

ഗുരുവിന്റെ വില്‍പത്രം 

നീലഗിരി നാരായണഗുരുകുലം - സന്ദര്‍ശനം 
ശ്രീലങകകസന്ദര്‍ശനം-11 

സംഘടനാ സന്ദേശം 

കളവങ്കോടം പ്രണവപ്രതിഷ്ഠ - അവസാനപ്രതിഷ്ഠ 
ആദ്യത്തെ ഗുരുദേവപ്രതിഷ്ഠ-തലശ്ശേരി ജഗന്നാഥക്ഷേത്രത്തില്‍ 
ധര്‍മ്മസംഘം - രജിസ്ട്രേഷന്‍ 

നടരാജഗുരുവിനെ ഫ്രാന്‍സില്‍ അയച്ചു 

ശിവഗിരി തീര്‍ത്ഥാടനത്തിന്‌ അനുമതി 

ഗുരുദേവന്‍ ആലസ്യം 

സെപ്റ്റംബര്‍ 20- കന്നി 5- 3.30 PM മഹാസമാധി 
ശിവഗിരി തീര്‍ത്ഥാടനം-ആരംഭം 

എസ്‌. എന്‍. കോളേജ്‌ കൊല്ലം - സ്ഥാപനം 

എസ്‌. എന്‍. ട്രസ്റ്റ്‌ - രൂപീകരണം 

ധര്‍മ്മസംഘം ട്രസ്റ്റ്‌ - നിയമാവലി 

മഹാസമാധി മന്ദിരം - ഉദ്ഘാടനം 

ഗുരുസ്മാരക സ്റ്റാമ്പ്‌ 

അന്താരാഷ്ട്ര ശ്രീനാരായണവര്‍ഷം 

ഗുരുധര്‍മ്മ പ്രചരണസഭ - സ്ഥാപനം 

ശിവഗിരി തീര്‍ത്ഥാടനം - കനകജുബിലി 
ശ്രീനാരായണ സ്തൂപം - ഇരിങ്ങാലക്കുട-ആദ്യത്തേത്‌ 
അരുവിപ്പുറം പ്രതിഷ്ഠാ ശതാബ്ദി-ആ ഘോഷം 


അനുബന്ധം 3 


ക 


2 ND ൭a N 


NN NN NN പ = 
SSS NSISSPEIBPHSEEBEENSSS>B 


ശ്രീനാരായണ ഗുരുദേവന്റെ 


പ്രധാന ക്ഷ്രേതപ്രതിഷ്ഠകള്‍ 


അരുവിപ്പുറം ശിവക്ഷേത്രം 

ചിറയന്‍കീഴ്‌ വക്കം വേലായുധന്‍കോവില്‍ 
വക്കം പുത്തന്‍നടദേവേശ്വരക്ഷേത്രം 
മണ്ണന്തല ആനന്ദവല്ലീശ്വരം ദേവീക്ഷേത്രം 
ആയിരം തെങ്ങ്‌ ശിവക്ഷേ്രം 

കുളത്തൂര്‍ കോലത്തുകര ശിവക്ഷേത്രം 
വേളിക്കാട്‌ കാര്‍ത്തികേയ ക്ഷേത്രം 
കായിക്കര ഏറത്ത്‌ സുബ്രഹ്മണ്യക്ഷേത്രം 
കടക്കാവൂര്‍ അര്‍ദ്ധനാരീശ്വരക്ഷേത്രം 
കരുനാഗപ്പള്ളി കുന്നിനേഴത്ത്‌ ഭഗവതീ ക്ഷേത്രം 
മുട്ടക്കാട്ട കുന്നുംപാറ സുബ്രഹ്മണ്യക്ഷേത്രം 
മുത്തുകുന്നം ശ്രീനാരായണമംഗലം ക്ഷേത്രം 
കുമരകം ശ്രീ കുമാരമംഗലം സുസ്രഹ്മണ്യക്ഷേത്രം 
തലശ്ശേരി ജഗന്നാഥക്ഷേത്രം 

കോട്ടാര്‍ ഗണപതിക്ഷേത്രം 

ഇല്ലിക്കല്‍ കുമ്പിളി അര്‍ദ്ധനാരീശ്വര ക്ഷേത്രം 
കോഴിക്കോട്‌ ശ്രീകണ്ഠേശ്വരക്ഷേത്രം 
മംഗലാപുരം ഗോകര്‍ണനാഥക്ഷേത്രം 
ചെറായി ഗാരീശ്വരക്ഷേത്രം 

ശിവഗിരി ശാരദാമഠം 

അരുമാനൂര്‍ ശ്രീ നയിനാര്‍ ദേവക്ഷേത്രം 
യാക്കര വിശ്വേശ്വരക്ഷേത്രം 

ഭവാനി (തമിഴ്നാട്‌) ദേവീക്ഷേത്രം 
അഞ്ചുതെങ്ങ്‌ ശ്രീ ജ്ഞാനേശ്വരക്ഷേത്രം 
ചെങ്ങന്നൂര്‍ സിദ്ധേശ്വരക്ഷേത്രം 


1063 
1063 
1063 
1064 
1067 
1068 
1068 
1069 


1070 
1071 
1078 
1080 
1083 
1083 
1084 
1085 
1085 
1087 
1087 
1088 
1083 
1088 
1090 
1090 


കുംഭം 


മീനം 


വൃശ്ചികം 


കുംഭം 


മീനം 
മേടം 
കുംഭം 
മകരം 
മേടം 


മീനം 


824 ശ്രീനാരായണ ഗുരുദേവക്യതികശി സമ്ധ്യര്‍ണവ്യാഖ്യാനം - ഭാഗം 7 





26. പള്ളുരുത്തി ശ്രീ ഭവാനീശ്വരക്ഷ്രേതം - 1091 കുംഭം 
27. കണ്ണൂര്‍ ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം - 1091 
28. കൂര്‍ക്കഞ്ചേരി മാഹേശ്വരക്ഷേത്രം - 1092 ചിങ്ങം 
29. പെരിങ്ങോട്ടുകര സോമശേഖരക്ഷേത്രം - 1094 


30. കാരമുക്ക്‌ ശ്രീ ചിദംബരക്ഷേത്രം (ദീപ പ്രതിഷ്ഠ) - 1096 ഇടവം 
31. മുരുക്കുമ്പുഴ കാളകണ്ഠേശ്വര ക്ഷേത്രം 


(സത്യം, ധര്‍മം, ദയ, ശാന്തി എന്നെഴുതിയ പ്രഭ) - 1097 
32. പാണാവള്ളി ശ്രീകണ്ഠേശ്വര ക്ഷേത്രം - 1098 മിഥുനം 
33. പാര്‍ലിക്കാട്‌ ബാലസുബ്രഹ്മണ്യക്ഷേത്രേം - 1101 മീനം 
34. എട്ടപ്പടി ആനന്ദഷണ്മുഖക്ഷേത്രം - 1102 ഇടവം 23 


35. കളവംകോടം അര്‍ധനാരീശ്വരക്ഷേത്രം 
(ഓം ശാന്തി എന്ന്‌ ആലേഖനം 
ചെയ്ത നിലക്കണ്ണാടി) - 1102 ഇടവം 31 


36. വെച്ചൂര്‍ ഉല്ലല ഓംകാരേശ്വരക്ഷേത്രം 
(കണ്ണാടി പ്രതിഷ്ഠ) - 1102 


അജാതവാദം 691 
അജ്ഞാനഭൂമിക 611 
അധ്യാരോപം 744 
അനാഹതനാദം 407 
അന്വേഷണപ്രകാരം 740 
അനുമാനം 603 

അന്യ 53, 575, 621 
അപരാവിദ്യ 574 
അപവാദം 736 

അയം ആത്മാസ്രഹ്മ 771 
അവാന്തരവാക്യം 760 
അവിദ്യ 52, 669, 746 
അവ്യക്തം 26, 46, 284 
അഷ്ടമൂര്‍ത്തി 220, 450 
അഹങ്കാരം 26, 743 
അഹന്ത 649 
അഹംബ്രഹ്മാസ്മി 770 
അന്തഃകരണം 742 
ആഗാമികര്‍മം 259, 774 
ആധിദൈവിക ദുഃഖം 737 
ആധിഭാതിക ദുഃഖം 737 
അധ്യാത്മിക ദുഃഖം 737 
ആനന്ദം 60 
ആനന്ദതാരതമ്യം 324 
ആവരണം 326, 753 
ആഴ്വാര്‍ 475 

ആത്മാവ്‌ 743 


സൂചിക 


ആത്മോപദേശ ശതകം 539 
ഇദന്ത 648 

ഇന്ദ്രിയങ്ങള്‍ 666, 743 
ഇന്ദ്രിയ വൈരാഗ്യം 329 
ഇഹാമുത്രഫലഭോഗവിരാഗം 735 
ഈശ്വരന്‍ 757 
കര്‍മേന്ദ്രിയങ്ങള്‍ 548 
കാര്‍ത്തികേയന്‍ 110 
കാരണശരീരം 318 

കാലം 61 

കുണ്ഡലിനി 127 
കേവലത്തിന്‍മഹിമ 29, 37, 570 
കോട്ടാര്‍ 3 
കോലതീരേശസ്തവം 355 
കനമോദകി 528 
ക്രിയാദ്വൈതം 362 
ശ്രഞ്ചന്‍ 129 

ഗുരുപരമ്പര 306 
ഗുഹാഷ്ടകം 103 
ചകീര്‍ഷാനിവൃത്തി 302 
ചിത്തം 743 

ചിത്തപ്രസാദം 406 
ചിത്തവൃത്തികള്‍ 234 
ചിത്തുംജഡവും 282, 286 
ചിജ്ജഡചിന്തനം 285 
ചിദംബരാഷ്ടകം 443 
ജഡം 25 


826 ശ്രീനാരായണ ഗുരുദേവക്യതികള്‍ സത്മുരീണവ്യയാഖ്യാനം - ഭാഗം 7 


ജാഗ്രത്‌ 764 

ജിജ്ഞാസാ നിവൃത്തി 302 
ജിഹാസാ നിവൃത്തി 302 
ഞാന്‍ 602 

തത്ത്വം അസി 771 
തിതിക്ഷ 729 
തുരീയാനുഭവം 219 
തുര്യബോധം 605 
തേവാരപ്പതികങ്കള്‍ 465 
ത്വംഹിബ്രഹ്മ 744 
ത്രിപുരങ്ങള്‍ 243 
ത്രിപുരന്മാര്‍ 243 
ത്രിപുരദഹനം 318 
ത്രിപുടി 551, 558 

ദൃക്‌ 25 

ദഹരാകാശം 556 
ദക്ഷിണാമൂര്‍ത്തി 211 
ദേശം 63 

ദേഹം 743 
ദൃക്ദൃശ്യവിവേകം 25, 747 
ദൃശ്യാനുവിദ്ധസമാധി 81 
ദൈവം 16, 59 
ധര്‍മമേഘസമാധി 408 
നവമഞ്ജരി 164 
നായനാര്‍ 475 
നിത്യാനിത്യവസ്തുവിവേകം 735 
നിര്‍വികല്‍പദശ 29 
നിര്‍വികലല്‍്പസമാധി 82 
നിര്‍വികല്പാനുഭവം 58, 430 
നേതിനേതിപ്രക്രിയ 745 
പണ്ഡാ 667 

പണ്ഡിതന്‍ 668 


പരമഹംസന്മാര്‍ 533 
പരസ്പരാധ്യാസം 752 
പരാവിദ്യ 574 
പാഞ്ചജന്യം 528 
പിള്ളയാര്‍കോവില്‍ 3 
പ്രപഞ്ചസൃഷ്ടി 342 
പ്രണവോപാസന 729 
പ്രജ്ഞാനം(്രഹ്മ 770 
പ്രാണന്‍ 743 
പ്രാണപ്രസരം 406 
പ്രാരബ്ധം 774 
പ്രേപ്സാനിവൃത്തി 302 
ബാഹുലേയന്‍ 137 
ബാഹുലേയാഷ്ടകം 135 
ബുദ്ധി 743 

ബ്രഹ്മം 743 
ഭക്തിസാധനകള്‍ 256 
ഭയനിവൃത്തി 302 
ഭാവാദ്വൈതം 361, 598 
മനനാതീതം 453 
മനസ്സ്‌ 743 
മഹാവാക്യങ്ങള്‍ 766 
മഹാനാത്മാ 29, 37 
മായ 25, 46 

മിഥ്യ 745 

മുമുക്ഷത്വം 730 
മോക്ഷം 743, 750 
മൃഗതൃഷ്ണ 743 
വസ്തുബോധം 23 
വള്ളുവര്‍ 209 
വാസുകി 6 
വിക്ഷേപം 326 


സുചിക 


വിജാതീയഭേദം 44 
വിവര്‍ത്തം 68, 550 
വിനായകാഷ്ടകം 3 
വിഷ്ണു 570 
വിഷ്ണ്വഷ്ടകം 517 
ശബ്ദാനുവിദ്ധ സമാധി 81 
ശമാദിഷഡ്കം 734, 736 
ശരവണഭവന്‍ 117 
ശിവ്രസാദപഞ്ചകം 175 
ശിവശതകം 195 
ശോകനിവൃത്തി 302 
ശ്രുതിപ്രമാണം 43 
സച്ചിദാനന്ദം ്രഹ്മ 54 
സജാതീയ ഭേദം 44 
സത്യം 759 
സത്യാന്വേഷണം 733 
സത്ത്വബുദ്ധി 29 
സദാശിവദര്‍ശനം 182 
സനകാദികള്‍ 6 
സപ്തഭൂമികകള്‍ 302 
സപ്തമലങ്ങള്‍ 558 


827 


സമ 621 
സവികല്പ സമാധി 81 
സര്‍വസങ്കല്പ നിവൃത്തി 302 
സഞ്ചിതകര്‍മം 774 

സ്‌കന്ദന്‍ 108 

സാധന ചതുഷ്ടയം 735 
സുബ്രഹ്മണ്യ കീര്‍ത്തനം 87 
സുഷുമ്ന 567 
സൂക്ഷ്മശരീരം 750 
സ്വഗതഭേദം 44 

സ്വപ്നം 763 

സ്വാനുഭവഗീതി 367 
സ്ഥൂലശരീരം 319 
ഷഡാധാരങ്ങള്‍ 561, 567 
ഷണ്‍മുഖദശകം 144 
ഷണ്‍മുഖ സ്തോത്രം 115 
ഷണ്മാതുരന്‍ 156 
ഷാണ്മാതുരസ്തവം 154 
ഹംസന്മാര്‍ 533 
ഹിരണ്യഗര്‍ഭന്‍ 288 


ശ്രീനാരായണ ഗുരുദേവകൃതികള്‍ 
സമ്പൂര്‍ണ വ്യാഖ്യാനം - ഭാഗം ഒന്ന്‌ 
പ്രൊഫ. ജി. ബാലകൃഷ്ണന്‍ നായര്‍ 


ശ്രീനാരായണ ഗുരുദേവന്റെ മിക്ക കൃതികളും ചിന്താതുരംഗതകൊണ്ട്‌ സാധാ 
രണ വായനക്കാര്‍ക്ക്‌ എളുപ്പം മനസ്സിലാക്കാന്‍ കഴിയുന്നവയല്ല. ആത്മോപദേശ 
ശതകം ആദ്യമായി പ്രസിദ്ധീകരിച്ച കാലത്ത്‌ ഈ സവിശേഷതയെപ്പററി കുമാര 
നാശാന്‍ വിവേകോദയം മാസികയില്‍ എഴുതുകയും അതിന്‌ ഒരു വ്യാഖ്യാനം 
ആവശ്യമാണെന്നു സൂചിപ്പിക്കുകയും വ്യാഖ്യാനം തുടങ്ങിവയ്ക്കുകയും ചെയ്തി 
രുന്നു.... ആ വ്യാഖ്യാനശ്രമം കഷ്ടിച്ച്‌ മൂന്നു പദ്യങ്ങളോളമേ എത്തിയുള്ളൂ. ഗുരു 
ദേവകൃതികളില്‍ സൂര്യപന്ദ്രന്മാരെപ്പോലെ ഭാസിക്കുന്ന “ആത്മോപദേശ ശത 
ക്‌'ത്തിനും ‘ദര്‍ശനമാല യ്ക്കും ചില വ്യാഖ്യാനങ്ങള്‍ പിന്നീട്‌ പുറത്തുവരുക 
യുണ്ടായി. അപ്പോഴും oe മററു ലഘുകൃതികള്‍ നിര്‍വ്യാഖ്യാനങ്ങ 
ളും അതുമൂലം അധികം പഠിക 
സ്ഥിതി മാററിയത്‌ ഗുരുദേവഭക്തിയിലും വേദാന്ത പാണ്ഡിതിയിലും അനധരിത 
നായ പ്രൊഫ. ജി. ബാലകൃഷ്ണന്‍നായര്‍ 'ശിവാരവിന്ദം എന്ന പേരില്‍ ശ്രീനാരാ 
യണ സാഹിത്യത്തിന്‌ ഒരു വ്യാഖ്യാനമാല കോര്‍ത്ത്‌ ചാര്‍ത്തിത്തുടങ്ങിയതു 
മുതല്‍ക്കാണ്‌. ശ്രീനാരായണ സന്ദേശത്തിന്‌ ഒരു നവോത്ഥാനമുണ്ടാക്കുവാന്‍ അതി 
നു സാധിച്ചു... ശ്രീനാരായണ ശുരുദവന്റെ- യഥാര്‍ഥമായ തത്വാധിഷ്ഠാനം എന്താ 
ണെന്ന്‌ ഈ വ്യാഖ്യാനങ്ങള്‍ കേ മെല്ലെ പ്രബുദ്ധരാക്കിക്കൊണ്ടു വരുക 
Ee ശ്രീനാരായണന്‍ നട്ടുതടപ്പിച്ച മൃതസഞ്ജീവനികളായ ആത്മോപദേശ 
ശത ഗ്രന്ഥങ്ങളുടെ നിത്യോജ്ജീവകമായ ഷധവീര്യം കണ്ടുപിടിച്ച്‌ പ്രച 
ക്കുകയാണ്‌ ശ്രീ ബാലകൃഷ്ണന്‍നായരുടെ പാവന ലക്ഷ്യം... ശ്രീ നാരായണ 
പിന്താശ്ൃംഗങ്ങള്‍ സന്ദര്‍ശിച്ച്‌ ആത്മാനന്ദം നേടാന്‍ നമ്മെ സഹായിക്കുന്ന ഒരു 

[ വിമാനമായിട്ടുണ്ട്‌ ഈ വ്യാഖ്യാനം എന്നു ചുരുക്കിപ്പറയട്ടെ..... 








പ്രൊഫ. സുകുമാര്‍ അഴീക്കോട്‌ 


(ശ്രിരുമരായണ ഗുരുദേവകൃതികള്‍ സമ്പൂര്‍ണ വ്യാഖ്യാനം ശിവഗിരിയില്‍ നിന്ന്‌ ആദ്യ 
മായി പ്രസിദ്ധീകരിച്ചപ്പോള്‍ ഒന്നാം വാല്യത്തില്‍ ചേര്‍ത്തിരുന്ന അവതാരിക (1-12-1980) 
lw) 


ISBN-81-7638-404-6 വില 200 രൂപ SIL -2065 


കേരള ഭാഷാ ഇന്‍സ്റ്റിററ്യട്ട്‌ 
തിരുവനന്തപുരം 





